108 


ഉപനിഷത്തുകള്‍ 


(അര്‍ത്ഥസഹിതം) 


വി. ബാലകൃഷണന്‍ 


ര 
ഡാ. ആര്‍. ലിലാദേവി 


ചിനുഘത്തമുകള്‍ 


സമാഹരിച്ചത്‌ 
വി. ബാലകൃഷ്ണ൯ 
ഡോ. ആര്‍. ലീലാദേവി 
എം.എ. (മല.), എം.എ. (സംസ്കൃതം) 
പി. ഏച്ച്‌. ഡി. (ഇംഗ്ലീഷ്‌) 


നെ 
K 


108 UPANISHATHUKAL 


(Malayalam) 


Compiled by: V. Balakrishnan and Dr. R. Leeladevi 


108 UPANISHATHUKAL by V Balakrishnan and R Leeladevi is licensed under 
a Creative Commons Attribution-NonCommercial-ShareAlike 3.0 Unported License. 


ഉപനിഷത്തുകള്‍ എന്ന ഈ പുസ്തകം സ്വതന്ത്രമായി 
നല്‍കുന്നുവെങ്കിലും, സമ്പാദകരുടെവിവര്‍ത്തകരുടെ 
പേര്‍ ഇതില്‍ നിന്ന്‌ മാറ്റാനോ, മറ്റ്‌ ധന സമാഹരണ 
മാര്‍ഗ്ഗങ്ങള്‍ക്ക്‌ ഇത്‌ പയോഗിക്കാനോ പാടില്ല, 
വ്യക്തിപരമായ വായനയ്ക്ക്‌ മാത്രമായിട്ടാണ്‌ ഇത 
AON വെബ്‌ സൈറ്റില്‍ പ 
നല്‍കിയിരിക്കുന്നത്‌. 


http://malayalamebooks .wordpress.com/ 


സു 


ഉപന്ദ്്ഘത്തദുകള്‍ 


൭ 


ഉപനിഷത്തുകള്‍ വേദങ്ങളുടെ അവസാനമാണ്‌ അതു 
കൊണ്ട്‌ വേദാന്തസംജ്ഞ നല്‍കിയിരിക്കുന്നു. ഉപനിഷത്തു 
കള്‍ അസ്തിവാരമാണ്‌. ഭാരതത്തില്‍ പിന്നീടുണ്ടായ തത്വ 
ശാസ്ത്രങ്ങളും മതങ്ങളും അതിനെ ആശ്രയിച്ചു നില്‍ക്കുന്നു. 
ഉപനിഷത്തുകളിലെ കാവ്യപ്രതിഭയ്ക്കും ഉയര്‍ന്ന ആദര്‍ശ 
ങ്ങള്‍ക്കും വേദസുക്തങ്ങളിലും കര്‍മ്മസംഹിതകളിലും തത്വ 
വിചാരത്തേക്കാള്‍ അധികമായി മതത്തെപ്പറ്റിയും കര്‍മ്മാനു 
ഷ്ഠാനങ്ങളെപ്പറ്റിയുമാണ്‌ പ്രതിപാദിച്ചിട്ടുള്ളത്‌. ഉപനിഷത്തു 
കളിലാകട്ടെ സംഹിതകളിലെ പുരാണകഥകളെക്കാളും, 
ബ്രാഹ്മണങ്ങളിലെ അതിസൂക്ഷ്മങ്ങളായ തര്‍ക്കവിതര്‍ക്കങ്ങ 
ളെക്കാളും, ആരണ്യകങ്ങളില്‍ പ്രതിപാദിച്ച ദേവതാ ശാസ്ത്ര 
ത്തേക്കാളും ഉയര്‍ന്ന വിചാരങ്ങള്‍ കാണാം. ഉപനിഷത്തുക 
ളുടെ ലക്ഷ്യം പ്രധാനമായി ജിജ്ഞാസുക്കളായ മനുഷ്യാത്മാ 
ക്കള്‍ക്ക്‌ ശാന്തിയും സ്വതന്ത്യവും നല്‍കുകയാണ്‌. ആധ്യാ 
ത്മിക പ്രശ്നങ്ങള്‍ക്കുള്ള പരീക്ഷണാത്മകമായ പരിഹാരം 
ചോദ്യോത്തരരൂപത്തിലും വാദ്രപതിപാദമായും നല്‍കിയിരി 
ക്കുന്നു. അവ പരമസത്യത്തിന്റെ ശരിയായ സ്വഭാവം ഗ്രഹി 
യ്ക്കാന്‍ വേണ്ടി മാനവ മനസ്സിനുണ്ടാകുന്ന വ്യഗ്രതയേയും 
അതു നേടാന്‍വേണ്ടി ചെയ്യുന്ന കഠിന പരിശ്രമത്തേയും പ്രക 
ടമാക്കുന്നു. ഉപനിഷത്തുകള്‍ ക്രമബദ്ധമായ ഒരു തത്വശാ 
സ്ത്രത്തിന്റെ രൂപത്തിലുള്ളവയല്ല; അവയെല്ലാം ഒരൊറ്റ ഗ്രന്ഥ 
കാരന്റെ കൃതികളല്ല. അവയുടെ നിര്‍മ്മാണകാലവും ഒന്നല്ല. 


ഉപനിഷത്തുകളുടെ സംഖ്യയും രചനാകാലവും 


ഉപനിഷത്തുകളില്‍ പൊതുവില്‍ 108 ആണെന്നു കണ 
ക്കാക്കിവരുന്നു. അവയില്‍ ശാങ്കരഭാഷ്യമുള്ള പത്തെണ്ണമാണ്‌ 
മുഖ്യം. ഇവ ഏറ്റവും പ്രാമാണികങ്ങളും പുരാതനങ്ങളുമാ 
ണ്‌. അവയുടെ നിര്‍മ്മാണകാലമിന്നതെന്നു കൃത്യമായി പറ 
യാന്‍ നമുക്കു കഴിയില്ല. അവയില്‍ ഏറ്റവും പഴക്കമുള്ളതു 
ബദ്ധകാലത്തിനും മുമ്പുണ്ടായതാണ്‌; ചിലത്‌ ബുദ്ധനുശേ 
ഷവും അവ രചിച്ചത്‌ വേദസൂക്തങ്ങളുടെ നിര്‍മ്മാണം സമാ 
പിച്ചതിനുശേഷവും ബുദ്ധമതത്തിന്റെ ആവിര്‍ഭാവത്തിനു 
മുമ്പുള്ള ഇടക്കാലത്ത്‌ അതായത്‌ ക്രി. മു. ആറാം നൂറ്റാമാണ്ടി 
ലുമാണെന്നു വരാം. ആദിമോപനിഷത്തുകളുടെ നിര്‍മ്മാണ 
കാലം ക്രി. മു. 1000-മാണ്ടു മുതല്‍ ബി. സി. 300-മാണ്ടുവരെ 
യാണെന്ന്‌ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ശാങ്കരഭാഷ്യമുള്ള 
പുതിയ ഉപനിഷത്തുകള്‍ ബുദ്ധനു ശേഷം രചിച്ചവയാണ്‌. 
അവയുടെ കാലം ക്രി. മു. സുമാര്‍ നാനൂറോ മന്നൂറോ ആണ്‌. 
പ്രാചീനങ്ങളായ ഉപനിഷത്തുകള്‍ ഗദ്യത്തിലാണ്‌. ഇവയ്ക്ക്‌ 
പ്രത്യേക മാര്‍ഗ്ഗങ്ങളോ സ്രമ്പദായങ്ങളോ ഇല്ല. ഐതരേയം, 
കാഷീതകി, തൈത്തിരീയം, ഛാന്ദോഗ്യം, ബൃഹദാരണ്യകം 
ഇവയ്ക്കു പുറമേ “കേന്‌ ഉപനിഷത്തിലെ കുറച്ചു ഭാഗങ്ങളും 


പ്രാചീനങ്ങളാണ്‌. അതേ സമയം കേനോപനിഷത്തിലെ 1-13 
മന്ത്രങ്ങളും ബൃഹദാരണ്യകത്തിലെ 8 മുതല്‍ 21 വരെ മന്ത്ര 

ങ്ങളും ഉപനിഷത്തുകള്‍ ഛന്ദോബദ്ധമായി മാറുന്ന സംക്രമ 

ണകാലത്തുണ്ടായവയാണ്‌. അവ പിന്നീടു ചേര്‍ത്ത താണെന്നു 
തോന്നും. കഠോപനിഷത്ത്‌ പിന്നീടുണ്ടായതാണ്‌. അതില്‍ 

സാംഖ്യതത്വങ്ങളും യോഗസിദ്ധാന്തങ്ങളും നമുക്കു കാണാന്‍ 
കഴിയും. അതില്‍ മറ്റുപനിഷത്തുകളില്‍നിന്നും ഭഗവദ്ഗീത 

യില്‍നിന്നും ധാരാളം ഉദ്ധരണങ്ങളുണ്ട്‌. പ്രത്യേക മാര്‍ഗ്ഗങ്ങ 

ളില്‍പെട്ട ഉപനിഷത്തുകള്‍ക്ക്‌ മുമ്പുള്ള ഉപനിഷത്തുകളില്‍ 
മാണ്ഡൂക്യം ഏറ്റവും നവീനമാണ്‌. അഥര്‍വ്വവേദീയങ്ങളായ 

ഉപനിഷത്തുകളും പിന്നീടുണ്ടായവയാണ്‌. മൈത്രായണി ഉപ 
നിഷത്തില്‍ സാംഖ്യദര്‍ശനത്തിലേയും യോഗദര്‍ശനത്തി 

ലേയും തത്വങ്ങള്‍ കാണാം. വിവിധങ്ങളായ ദാര്‍ശനികസി 

ദ്ധാന്തങ്ങള്‍ തഴച്ചു വളര്‍ന്നുവരുന്ന കാലത്താണ്‌ ശേതാശ്വ 

രോപനിഷത്തിന്റെ രചന. സനാതന ദാര്‍ശനിക്രഗന്ഥങ്ങളുടെ 
പാരിഭാഷിക ശബ്ദങ്ങള്‍ അറിയാമായിരുന്നു. എന്നതിനു 

സാക്ഷ്യം വഹിക്കുന്ന ധാരാളം സന്ദര്‍ഭങ്ങള്‍ ഇതില്‍ കാണാം. 

അവയിലെ പ്രാധാനസിദ്ധാന്തങ്ങളേയും ഇതില്‍ വിശദീകരി 

ച്ചിട്ടുണ്ട്‌. ആസ്തിക്യവീക്ഷണത്തിലൂടെ വേദാന്തം, സാംഖ്യം, 
യോഗം ഈ മൂന്നു ദര്‍ശനങ്ങളുടേയും സമന്വയം സാധിക്ക 

ലാണ്‌ ഈ ഉപനിഷത്തിന്റെ ആശയമെന്നു തോന്നും. ആദ്യ 

കാലത്തെ ഗദ്യാത്മകമായ ഉപനിഷത്തുകളില്‍ കൂടുതല്‍ വിശു 
ദ്ധകല്‍പനകളാണുള്ളത്‌. പില്‍ക്കാലത്തെ ഉപനിഷത്തുകളി 

ലാകട്ടെ മതപരമായ പൂജാനുഷ്ഠാനങ്ങളും ഭക്തിഭാവനയും 
ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നു. ഉപനിഷത്തുകളിലെ ദാര്‍ശനികത 
ത്വങ്ങളെ പ്രതിപാദിക്കാന്‍ ബനദ്ധകാലത്തിനു ശേഷമുള്ള ഉപ 
നിഷത്തുകളേയും സ്വീകരിക്കാം. നമ്മുടെ ഉദ്ദേശ്യം സാധി 

ക്കാനെടുക്കുന്ന ഉപനിഷത്തുകള്‍ ഛാന്ദോഗ്യം, ബ്ൃഹദാര 

ണ്യകം, തൈത്തിരീയം, ഐതരേയം, കാഷീതകി, കേനം 

എന്നിവയാണ്‌. ഈശോപനിഷത്തും മാണ്ഡൂക്യവും അതിനു 
ശേഷമേ വരുന്നുള്ളു. 


ഉപനിഷത്തുകള്‍ രചിച്ച മഹാന്മാരായ ചിന്തകന്മാരുടെ 
ചരിത്രം അതാത്‌ ആളുകളുടെ പ്രധാനമായ സംഭാവനകളെ 
വര്‍ണ്ണിച്ചുകൊണ്ടെഴുതുന്ന പക്ഷം കല്‍പിതനാമങ്ങളൊഴി 
ച്ചാല്‍, മഹീദാസന്‍, ഐതരേയന്‍, രൈക്വന്‍, ശാണ്ഡില്യന്‍, 
സത്യകാമജാബാലന്‍, ജൈവലി, ഉദ്ദാലകന്‍, ശ്വേത കേതു, 
ഭരദ്വാജന്‍, ഗാര്‍ഗ്യായണന്‍, പ്രതര്‍ദ്ദനന്‍, ബാലാകി, അജാത 
ശത്രു, വരുണന്‍, യാജ്ഞവല്‍കൃന്‍, ഗാര്‍ഗ്ലി, മൈത്രേയി 
എന്നീ പേരുകള്‍ മുന്‍പന്തിയില്‍ വരും. 


ഉപനിഷത്തുകളില്‍ ചര്‍ച്ച 


ഉപനിഷത്തുകളിലെ മുഖ്യഗ്രതിപാദ്യം ദര്‍ശനശാസ്ത്രത്തി 


P 


സെ 


ന്റെ അടിസ്ഥാനപ്രശ്നം തന്നെയാണ്‌; സത്യം ഏതാണെന്ന 

അന്വേഷണം തന്നെ. വസ്തുക്കളോടും അവയുടെ ഗണ 

കാരണങ്ങളോടുമുള്ള അതൃപ്തി ചില ചോദ്യങ്ങളുന്നയിക്കു 
ന്നു. ശ്വേതാശ്വതരോപനിഷത്തിന്റെ ആരംഭത്തില്‍ നാം അവ 

കാണുന്നുണ്ട്‌. “നാം എവിടെനിന്നുണ്ടായി. നാം എവിടെ ജീവി 
ക്കുന്നു. നാം എവിടെ പോകുന്നു. അല്ലയോ (്രഹ്മവേദികളേ 

ആരുടെ ശാസനത്തിന്‍കീഴില്‍ നാമിവിടെ സുഖ-ദുഃഖങ്ങളുടെ 
ബന്ധത്തില്‍പ്പെട്ടു കഴിയുന്നു. കാലമോ പ്രകൃതിയോ ആവ 

ശൃകതയോ യദൃച്ഛയോ അല്ല ഭൂതങ്ങളോ ആയിരിക്കുമോ 

കാരണം? അഥവാ പുരുഷന്‍ എന്നു പറയപ്പെടുന്ന പര്രബഹ്മം 
തന്നെയായിരിക്കുമോ?” കേനോപനിഷത്തില്‍ ശിഷ്യന്‍ ചോദി 
ക്കുന്നു: “ആരുടെ ഇച്ഛയുടെ പ്രേരണകൊണ്ടാണ്‌ മനസ്സ്‌ 

താനാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്കു ചെല്ലുന്നത്‌. ആരുടെ 

ആജ്ഞയാലാണ്‌ ഒന്നാമത്തെ പ്രാണനിശ്വാസം പുറത്തുവ 

ന്നത്‌! ആരുടെ ആജ്ഞയാലാണ്‌ നാം ഈ വാക്കു പറയു 

ന്നത്‌? കണ്ണിനും കാതിനും പ്രേരണ നല്‍കുന്ന ദേവനേ 

താണ്‌?” ചിന്തകന്മാര്‍ സാമാന്യബുദ്ധികള്‍ ചെയ്യുന്നതുപോലെ 
ഇന്ദ്രിയാനുഭവത്തെ ഒരവ്യാഖ്യേയതത്വമായി ഗണിച്ചില്ല. ഇന്്രി 
യങ്ങള്‍ കൊണ്ടെത്തരുന്ന ജ്ഞാനത്തെ തികച്ചും ശരിയാണെ 
ന്നുറപ്പിച്ചു സ്വീകരിക്കാമോ മനസ്സിന്റെ ശക്തികള്‍ക്കു സ്വത 

ന്രമായ സത്തയുണ്ടോ അതോ പിന്നില്‍ നില്‍ക്കുന്ന കൂടു 

തല്‍ ശക്തിയുള്ള ഏതിന്റേയെങ്കിലും കാര്യങ്ങളാണോ മന 

സ്സിന്റേതായിക്കാണുന്ന കഴിവുകള്‍? കാര്യങ്ങളും ജന്യങ്ങളു 
മായ ഭനതികപദാര്‍ത്ഥങ്ങളെ, അവയുടെ തല്‍ക്കാലസ്വരൂപ 

ത്തില്‍ത്തന്നെ, അവയുടെ കാരണത്തെപ്പോലെ തികച്ചും 

യഥാര്‍ത്ഥമാണെന്നു നമുക്കു കരുതാന്‍ കഴിയുന്നതെങ്ങനെ? 
ഇവയ്ക്കെല്ലാറ്റിലും പിന്നിലായി സ്വയംഭൂവായ ഒരു പരമസ 

ത്തയുണ്ടായിരിക്കണം. അതു മനസ്സിനും ആശ്രയമായിരിക്കും, 
ജ്ഞാനം, മനസ്സ്‌, ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും 

എല്ലാം പരിമിതങ്ങളും പ്രതിബന്ധമുള്ളവയുമാണ്‌. ധാര്‍മ്മി 

കകാര്യങ്ങളില്‍ പരിമിതം കൊണ്ടു യഥാര്‍ത്ഥമായ ആനന്ദം 

നേടാന്‍ കഴിയില്ലെന്നു നമുക്കനുഭവമുള്ളതാണ്‌. സാംസാരി 

കസുഖഭോഗങ്ങള്‍ ക്ഷണികങ്ങളാണ്‌. അവ വാര്‍ദ്ധക്യം 

കൊണ്ടും മരണംകൊണ്ടും നശിക്കുന്നവയാണ്‌. മതാനുഷ്ഠാ 

നങ്ങളില്‍ അക്ഷയജീവിതത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. 

ഇതെല്ലാം കൂടിച്ചേര്‍ന്ന കാലവ്യാപ്തിയില്ലാത്ത ഒരു സത്ത 

യുണ്ടെന്നു വിശ്വസിക്കാന്‍ നമ്മെ നിര്‍ബ്ുദ്ധരാക്കുന്നു. അത്‌ 

ഒരു ആദ്ധ്യാത്മികസത്തയാണ്‌; ദര്‍ശനശാസ്ത്രങ്ങളുടെ അന്വേ 
ഷണവിഷയമാണ്‌; നമ്മുടെ എല്ലാ ഇച്ഛകളേയും പൂര്‍ണ്ണമാ 

ക്കുന്നതും മതത്തിന്റെ ലക്ഷ്യവുമാണ്‌. ഉപനിഷദ്ദ്രഷ്ടാക്കള്‍ 
എന്നു നില്‍ക്കുന്നതും (സല്‍) പൂര്‍ണ്ണ സത്യവും (ചില്‍) വിശു 

ദ്ധമായ ആനന്ദവും (ആനന്ദം) ആയ ഈ പരമസത്തയി 

ലേയ്ക്ക്‌ നമ്മെ അടുപ്പിക്കാന്‍ ശ്രമിക്കുന്നു. ഓരോ മാനവ 

ഹൃദയത്തിന്റേയും പ്രാര്‍ത്ഥനയാണ്‌: “എന്നെ അസ 

ത്തില്‍നിന്നു സത്തയിലേക്കു നയിക്കു; തമസ്സില്‍നിന്നു പ്രകാ 

ശത്തിലേക്കു നയിക്കൂ; മൃത്യുവില്‍ നിന്നു അമരത്വത്തി 

ലേയ്ക്കു നയിക്കൂ.” 


യഥാര്‍ത്ഥ സത്യുടെ സ്വരൂപം 


പരമസത്യത്തിന്റെ സ്വരൂപനിര്‍ണ്ണയത്തിനായി ഉപനിഷല്‍ 
കര്‍ത്താക്കള്‍ വൈദിക ജഷിമാരുടെ വസ്തുനിഷ്ടമായ (അ 
നാത്മം) വീക്ഷണത്തോടു ആത്മീയവിക്ഷണത്തെ ചേര്‍ക്കാന്‍ 
ശ്രമിച്ചു. വേദസൂക്തങ്ങളില്‍ സ്ഥപിതമായ ഉന്നത ധാരണ 
ഏകസത്ത (ഏകം സല്‍)യെസംബന്ധിച്ചുള്ളതാണ്‌. അത്‌ 


എല്ലാവിധം സത്തകളിലും സ്വയം പ്രകടവുമായിരുന്നു. 
നിഷ്ക്കര്‍ഷത്തിന്‌ ഉപനിഷത്തുകള്‍ ബലം നല്‍കി. അവയില്‍ 
ചിലേടത്ത്‌ അവര്‍ ആത്മാവെന്നു വിളിക്കുന്ന “അഹം” 
തത്വത്തെ ദാര്‍ശനികവീക്ഷണത്തോടെ വിശ്ലേഷണം ചെയ്തു 
കൊണ്ടാണ്‌ ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുള്ളത്‌. ഛാന്ദോഗ്യോ 
പനിഷത്തില്‍ ഗുരുശിഷ്യന്മാരായ പ്രജാപതിയും ഇന്ദ്രനും 
തമ്മില്‍ നടക്കുന്ന ഒരു സംഭാഷണത്തില്‍ ആത്മാവിനെ 
സംബന്ധിച്ചുള്ള വ്യാഖ്യാനത്തില്‍ ആത്മാവിനെ (1) ശാരീരി 
കാത്മാവ്‌, (2) ഇന്ദ്രിയഗമ്യനായ ആത്മാവ്‌, (3) അനുഭവാതീ 
തനായ ആത്മാവ്‌ (ഗുപ്താത്മാ) , (4) പരമാത്മാ എന്നിങ്ങനെ 
നാലായി വിഭജിച്ചിരിക്കുന്നു. അവിടെ വിമര്‍ശന വിഷയമായ 
പ്രശ്നം മനഃശാസ്തപരമാണെന്നു പറഞ്ഞുകൂടാ. അത്‌ കൂടു 
തല്‍ ആധ്യാത്മികമാണ്‌. മനുഷ്യനിലെ ആത്മാവിന്റെ അഥവാ 
മനുഷ്യനിലെ മുഖ്യസത്തയുടെ സ്വരൂപമെന്താണ്‌? ചര്‍ച്ചയാ 
രംഭിച്ചു കൊണ്ട്‌ പ്രജാപതി ചില സാമാന്യ ലക്ഷണങ്ങളെ വിവ 
രിക്കുന്നു. “ആത്മാവ്‌ പാപമുക്തനാണ്‌; വൃദ്ധാവസ്ഥയില്ലാ 
ത്തവനാണ്‌; മരണവും ദുഃഖവുമില്ലാത്തവനാണ്‌; വിശപ്പും 
ദാഹവുമില്ലാത്തവനാണ്‌. ഇച്ഛിക്കേണ്ടതെന്തെന്നൊഴിച്ച്‌ മറ്റു 
സങ്കല്‍പങ്ങളില്ലാത്തവനാണ്‌. അദ്ദേഹത്തെയാണ്‌ നാം 
സര്‍വ്വഥാ മനസ്സിലാക്കാന്‍ ശ്രമിക്കേണ്ടത്‌.” അത്‌ എല്ലാപരി 
വര്‍ത്തനങ്ങളിലും മാറാതെ തുടര്‍ന്നു നില്‍ക്കുന്ന കര്‍ത്താ 
വാണ്‌; അത്‌ ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി, മരണം, 
പുനര്‍ജ്ജന്മം, ആതൃന്തികമുക്തി ഈ ദശകളിലെല്ലാം സാമാ 
നൃഘടകമായി നിലകൊള്ളുന്ന അഭേദ്യമായ ഒരംഗമാണ്‌. 
ഒരിക്കലും നശിപ്പിക്കാന്‍ കഴിയാത്ത ഒരു സരളസത്യമാണ 
ത്‌. മരണം അതിനെ സ്പര്‍ശിക്കുന്നില്ല. ഒരു ദുര്‍വികാരത്തിനും 
അതിനെ വിലയിപ്പിക്കാന്‍ കഴിയില്ല. സ്ഥിരത, തുടര്‍ച്ച, ഏക 
ത, നിത്യക്രിയാശീലത എന്നിവ അതിന്റെ വിശേഷ ലക്ഷ 
ണങ്ങളാണ്‌. സ്വയംപൂര്‍ണ്ണമായ ഒരു ലോകമാണത്‌. അതിനു 
പുറത്തൊരു വസ്തുവും അതിന്നെതിരെ നില്‍ക്കാനില്ല. ഈ 
്രക്രിയക്കാകെ ചക്രകദോഷം ബാധിച്ചിട്ടുണ്ടെന്നു പറഞ്ഞ്‌ 
നവീനവിമര്‍ശകന്മാര്‍ എതിര്‍ക്കും. എന്നാല്‍ സ്വയംപര്യാപ്ത 
തയും സ്വയംപൂര്‍ണ്ണതയും പ്രത്യേക ലക്ഷണമായി സ്വീകരി 
ച്ചുകഴിഞ്ഞാല്‍ അതിനു സമാധാനവുമായി. ഇങ്ങിനെയൊരു 
പ്രക്രിയ സ്വീകരിക്കുന്നതില്‍ പ്രത്യേകം ഉദ്ദേശ്യമുണ്ടെന്നു 
നമുക്കു മുമ്പോട്ടു പോകുമ്പോള്‍ കാണാം. മനുഷ്യന്റെ 
ആത്മാവ്‌ സ്വയം കര്‍ത്താവാണെന്നും, അതിന്‌ ഒരിക്കലും 
സാദ്ധ്യവിഷയമാകാന്‍ കഴിയില്ലെന്നും പ്രജാപതി വ്യക്തമാ 
ക്കുന്നു. അത്‌ ദ്രഷ്ടാവായ പുരുഷനാണ്‌ ദൃശ്യ വിഷയമല്ല. 
അത്‌ “എന്നെ” എന്നു പറയാവുന്ന വിഷയമായ ഗുണസംഘാ 
തമല്ല; ഈ ഗുണങ്ങളെയെല്ലാം പരിശോധിച്ചുകൊണ്ട്‌ എല്ലാ 
റ്റിനും പിന്നില്‍ അകന്ന്‌ സാക്ഷിയായി നില്‍ക്കുന്ന “സ്വയം 
വിഷയമായ “ഞാന്‍” ആണ്‌. ശരിയായ അര്‍ത്ഥത്തില്‍ അത്‌ 
വിഷയിയായ ജ്ഞാതാവാണ്‌; ഒരിക്കലുമത്‌ വിഷയമാകാന്‍ 
വയ്യ. ആത്മാവിന്റെ ഘടകങ്ങള്‍ മിക്കവാറും സാധാരണ നില 
യില്‍ വിഷയങ്ങളുടെ കൂട്ടത്തില്‍ പെട്ടേക്കാം. ന്യായവാദം 
അംഗീകരിക്കുന്ന ധാരണ, വിഷയമാകുന്നതെല്ലാം തന്നെ 
അനാത്മകോടിയില്‍ പെടുമെന്നാണ്‌. നമ്മുടെ യഥാര്‍ത്ഥാ 
ത്മാവിനോട്‌ വൈജാത്യമുള്ളതും അതില്‍നിന്ന്‌ ഭിന്നവുമായ 
എല്ലാറ്റിനേയും നാം വേര്‍പെടുത്തി അകറ്റണം. ആദ്യം 
നല്‍കിയ ഉത്തരം ജനിക്കുന്നതും വളരുന്നതും ജീര്‍ണ്ണിക്കു 
ന്നതും മരിക്കുന്നതുമായ ശരീരമാണ്‌ യഥാര്‍ത്ഥമായ ആത്മാവ്‌ 
എന്നായിരുന്നു. പ്രജാപതിയുടെ അഭിപ്രായത്തില്‍ നാം മറ്റൊ 


5 J 


രാളുടെ കണ്ണുകളില്‍ നോക്കുമ്പോള്‍ കാണുന്ന അഥവാ വെള്ള 
ത്തിലോ കണ്ണാടിയിലോ കാണുന്ന “വ്യക്തി'യാണ്‌ ആത്മാ 
വ്‌. ചിത്രത്തില്‍ തലമുടിയും നഖവും കൂടി കാണുന്നുണ്ടല്ലോ 
എന്ന്‌ സൂചിപ്പിക്കുയുമുണ്ടായി. അതുകൊണ്ട്‌ ഇതാത്മാവ 
ല്ലെന്നു മനസ്സിലാക്കാനായി പ്രജാപതി ഇന്ദ്രനോട്‌ “അങ്ങ്‌ 
ദേഹം നല്ലവണ്ണം അലങ്കരിച്ച്‌ നല്ല വസ്ത്രങ്ങള്‍ ധരിച്ച്‌ 
വെള്ളത്തിലോ കണ്ണാടിയിലോ നോക്കുക എന്നു പറഞ്ഞു. 
ഇന്ദ്രന്‍ തന്നെപ്പോലെ ഒരു വ്യക്തിയെ നല്ല വസ്ത്രങ്ങള്‍ 
ധരിച്ച്‌ അലങ്കരിച്ച്‌ സുന്ദരരൂപത്തില്‍ കാണുന്നു. ഇന്ദ്രന്‌ ഒരു 
സംശയമുദിക്കുന്നു. “ശരീരം അലങ്കരിച്ചിരിക്കുമ്പോള്‍ വെള്ള 
ത്തിലോ കണ്ണാടിയിലോ കാണുന്ന ആത്മാവ്‌ നന്നായി അല 
ങ്കരിച്ചു കാണുന്നു; ശരീരത്തില്‍ നല്ല വസ്ത്രം ധരിച്ചാല്‍ 
അതും നല്ല വസ്ത്രം ധരിച്ചുകാണുന്നു. ശരീരം നല്ലവണ്ണം 
ശുചിയും സുന്ദരവുമായിരുന്നാല്‍ ആ ആത്മാവും ശുചി 
യായും സുന്ദരമായും കാണപ്പെടുന്നു. അപ്പോള്‍ ശരീരം കണ്ണു 
പൊട്ടിയതാണെങ്കില്‍ അതും അന്ധമായിരിക്കും. ശരീരം മുട 
ന്താണെങ്കില്‍ ആ നിഴലിക്കുന്ന ആത്മാവും മുടന്താകും, ശരീ 
രത്തിന്‌ വല്ല അംഗഭംഗവുമുണ്ടെങ്കില്‍ ആ ആത്മാവിനും 
അംഗഭംഗം കാണും. ഒടുവില്‍ ശരീരം നശിച്ചാല്‍ ആ 
ആത്മാവും നശിക്കും. ഇതിലൊരു മെച്ചവും ഞാന്‍ കാണു 
ന്നില്ല.” ഇന്ദ്രന്‍ തന്റെ ഗുരുവിനെ സമീപിക്കുന്നു. കുറെ കഴി 
ഞ്ഞതിനുശേഷം ഗുരു ഇന്ദ്രനോടുപദേശിക്കുന്നു. “സ്വപ്ന 
ത്തില്‍ സുഖസഞ്ചാരം ചെയ്യുന്നതാണ്‌ ആത്മാവ്‌.” യഥാര്‍ത്ഥാ 
ത്മാവ്‌ എല്ലാവിധം കുറവുകള്‍ക്കും കഷ്ടാനുഭവങ്ങള്‍ക്കും 
പാത്രമാകുന്ന ശരീരമല്ല. അതൊരു ഭൌതികമായ ദൃശ്യകാര്യ 
മാണ്‌. ചൈതന്യത്തിനു വിഹരിക്കാനുള്ള ഒരുപകരണമാണ്‌ 
ശരീരം. ചൈതന്യമാകട്ടെ ശരീരത്തില്‍നിന്നുളവായതുമല്ല. 
പിന്നീടു ഇന്ദ്രനോടു സ്വപ്നം കാണുന്ന വിഷയി(കര്‍ത്താ) 
യാണ്‌. ആത്മാവ്‌ എന്നു പറയുന്നു. പക്ഷെ ഇന്ദ്രന്‍ വീണ്ടും 
സംശയമാകുന്നു. “ശരിയാണ്‌, ശരീരത്തിന്റെ കുറ്റവും കുറവും 
ആത്മാവിനെ ബാധിക്കുന്നില്ല. ശരീരത്തിന്നടികൊള്ളുമ്പോള്‍ 
ആത്മാവിനതു തട്ടുന്നില്ല. ശരീരം മുടന്തായാലും ആത്മാവിന്‌ 
മുടന്തുണ്ടാകുന്നില്ല. എന്നാലും ആ ദോഷങ്ങള്‍ പിന്‍തുടര്‍ന്നു 
അയാളെ സ്വപ്നത്തില്‍ ചെന്ന്‌ ബാധിച്ചാലോ? ആ ആത്മാ 
വിന്‌ ദുഃഖത്തിന്റെ കഷ്ടാനുഭവമുണ്ടാകുന്നുണ്ട്‌. കണ്ണുനീര്‍ 
വീഴ്ത്തുന്നു; ദുഃഖാനുഭവമുണ്ടാകുന്നു. ഇതുകൊണ്ടും ഞാന്‍ 
മെച്ചമൊന്നും കാണുന്നില്ല.” സ്വപ്നങ്ങള്‍ ശരീരത്തില്‍നിന്ന്‌ 
കൂടുതല്‍ സ്വതന്ത്രങ്ങളായതുകൊണ്ട്‌ സ്വഭാവികമായി പ്രാമാ 
ണികമാണെന്നു കരുതിയാണ്‌ പ്രജാപതി മറ്റു മാനസികാനു 
ഭവങ്ങള്‍ക്കു പകരം സ്വപ്നാവസ്ഥകളെ എടുത്തു പറഞ്ഞത്‌. 
ആത്മാവ്‌ സ്വപ്നാവസ്ഥകളില്‍ കുടുങ്ങാതെ തയസ്സമൊന്നു 
മില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നാണനുമാനിക്കപ്പെ 
ടുന്നത്‌. മനസ്സും സ്വപ്നാവസ്ഥകളില്‍ ശരീരത്തിന്‌ നേരിടുന്ന 
സംഭവങ്ങ ളോടു ബന്ധമില്ലാതെ സ്വതന്ത്രമായി അങ്ങിങ്ങ്‌ അല 
യുന്നു. ഈ അഭിപ്രായം തുടര്‍ച്ചയായി വളര്‍ന്നുവരുന്ന, അനു 
ക്ഷണം മാറി മാറി വരുന്ന, മാനസികാനുഭവങ്ങളേയും ആത്മാ 
വിനേയും തുല്യവിതാനത്തില്‍ കൊണ്ടു നിര്‍ത്തുന്നു. ഇത്‌ 
ഇന്ദ്രിയാനുഭവങ്ങള്‍ ഏല്ക്കുന്ന ആത്മാവാണ്‌. ഈ ഇന്ദ്രിയ 
ഗമ്യനായ ജീവാത്മാവ്‌ ജീവിതാനുഭവങ്ങളുടെ ദുരന്തസംഭവ 
ങ്ങള്‍ക്ക്‌ വിധേയനാണെന്നും ഇന്ദ്രന്‍ ശരിക്ക്‌ മനസ്സിലാക്കി. 
പ്രതിക്ഷണം മാറ്റം വരുന്നതുകൊണ്ട്‌ ഇത്‌ ‘“വിഷയി'യാകയി 
ല്ല. ഇത്‌ ശരീരത്തില്‍നിന്ന്‌ ഭിന്നവും സ്വതന്ത്രവുമാണെങ്കിലും 
സ്വപ്നാവസ്ഥകള്‍ക്ക്‌ സ്വതന്ത്രമായ നിലനിലല്‍്പില്ലല്ലോ. 
യഥാര്‍ത്ഥമായ അഹം അഥവാ ആത്മാവാകട്ടെ സര്‍വ്വഥാ 


സ്വതന്ത്രനായിരിക്കുകയും വേണം. കാലത്തിന്റേയും ന 
ത്തിന്റേയും പരിധികളെ ആശ്രയിച്ചു നില്‍ക്കുന്ന “അഹം ഒരി 
ക്കലും നിതൃമാണെന്നു പറയാനാവില്ല. പ്രാദേശികവും ഭാതി 
കവുമായ പരിസ്ഥിതികളില്‍ ബന്ധിച്ചുനില്‍ക്കുന്ന “അഹം” 
ഒരു കാലസൃഷ്ടിയാണ്‌. അത്‌ സംസാരലോകത്തിലെ ഒരു 
ഉഴല്‍ച്ചക്കാരനാണ്‌. അത്‌ തനിക്കായി അപൂര്‍ണ്ണസാമഗ്രഹി 
കള്‍കൊണ്ട്‌ അപൂര്‍ണ്ണമായ ഒരു ലോകത്തെ നിര്‍മ്മിക്കുന്നു. 
അത്‌ അനശ്വരമല്ല; അതിന്‌ അതിരില്ലാത്ത സ്വാതന്ത്രവുമി 
ല്ല. നമുക്ക്‌ എല്ലാവിധം അനുഭവങ്ങള്‍ക്കും ആധാരവും വാഹ 
നവുമായ ഒരു വിഷയി അഥവാ ഒരതിവ്യാപകമായ സത്ത 
ആവശ്യമുണ്ട്‌. സ്വപ്നാവസ്ഥയിലേയും ജാഗരിതാവസ്ഥയി 
ലേയും അനുഭവങ്ങള്‍. കേവലം അതിന്റെ അപൂര്‍ണ്ണമായ 
അഭിവ്യക്തി മാത്രമായിരിക്കണം. വിവിധ ദശകളുടെ പ്രവാ 
ഹത്തിന്‌ സ്വയം നിലനില്‍ക്കാന്‍ കഴിയുകയില്ല. ഐന്ദ്രിയാ 
നുഭവങ്ങളേല്‍ക്കുന്ന ആത്മാവ്‌ സ്വാധികാരത്തില്‍ നിത്യന 
ല്ല. ഇന്ദ്രന്‍ പ്രജാപതിയെ സമീപിച്ച്‌ തന്റെ മനഃസ്ഥിതി വിവ 
രിയ്ക്കുന്നു. കുറെക്കാലം കഴിഞ്ഞതിനുശേഷം പ്രജാപതി 
ഇന്ദ്രനുപദേശം നല്‍കുന്നു. “മനുഷ്യന്‍ ഉറങ്ങി പൂര്‍ണ്ണവിശ്രമം 
കൊള്ളുകയും സ്വപ്നമൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന 
അവസ്ഥയാണ്‌ ആത്മാവ്‌.” പ്രജാപതിയ്ക്ക്‌ ഇന്ദ്രന്റെ ബുദ്ധി 
മുട്ടു മനസ്സിലായി. ആത്മാവിനെ വിഭിന്നാവസ്ഥകളുടെ അണി 
കളിലേയ്ക്കിറക്കി ചുരുക്കിക്കൂടാ; അങ്ങിനെയായാല്‍ നിത്യ 
നായ ഒരഹംതത്ത്വത്തിന്റെ ആവശ്യമേ ഇല്ലാതാകും. ആത്മാ 
വിനെ തങ്ങളുടെ ആകസ്മികമായ അനുഭവമണ്ഡലത്തിന്‌ 
അധിനമാക്കേണ്ടിയും വരും. അനുഭവഗോചരങ്ങളായ ബാഹ്യ 
വിഷയങ്ങള്‍ക്ക്‌ അനുഭവവിഷയങ്ങളായിത്തീരാന്‍ നിത്യനായ 
ഒരു വിഷയി (ആത്മാ) വേണമെന്ന്‌ ഇന്ദ്രനെ പഠിപ്പിയ്ക്കേ 
ണ്ടതുണ്ട്‌. ആലിസ്സിന്റെ അത്ഭുത്രപപഞ്ചത്തെപ്പറ്റിയുള്ള കഥ 
കളൊഴിച്ച്‌ മറ്റെല്ലായിടത്തും ഇളിച്ചുകാട്ടി ശുണ്ഠിയെടുപ്പി 
യ്ക്കാന്‍ ഒരു പൂച്ചവേണം. എന്നാല്‍ ഒരു പൂച്ചയെപ്പോഴും 
ഇളിച്ചുകാട്ടിക്കൊളേ്ളേണമെന്നുമില്ല. അതുപോലെ വിഷയത്തി 
ന്നെപ്പോഴും വിഷയിയെ ആശ്രയിച്ചേനില്ക്കാന്‍ കഴിയൂ. 
എന്നാല്‍ വിഷയിയ്ക്കാകട്ടെ അതേ വിധത്തില്‍ വിഷയത്തിന്റെ 
ആശ്രയം ആവശ്യമില്ല. പ്രജാപതി ഇക്കാര്യം ഇന്ദ്രനെ ധരി 
പ്പിയ്ക്കാനുദ്ദേശിച്ചു. ആത്മാവിനെക്കൂടാതെ ജ്ഞാനമില്ല. കല 
യില്ല, ധര്‍മ്മാചരണവുമില്ല. ആത്മാവിനോടു ബന്ധപ്പെടാത്ത 
വിഷയങ്ങള്‍ അസത്‌ ആകുന്നു. വിഷയിയുടെ സത്ത എല്ലാ 
വിഷയങ്ങളുടേയും സത്തയ്ക്ക്‌ ആധാരമാകുന്നു. എന്നാല്‍ 
സ്വയം വിഷയിയാകട്ടെ ആ ജേഞയവിഷയങ്ങളുടെ കൂട്ട 
ത്തില്‍പ്പെട്ടു നില്കുന്നതുമില്ല. പ്രജാപതി എല്ലാ അനുഭവ 
ങ്ങളുടേയും ജ്ഞാതാവ്‌ ആത്മാവുതന്നെയാണെന്ന്‌ ഇന്ദ്രനെ 
മനസ്സിലാക്കാന്‍ ശ്രമിയ്ക്കുന്നു. അതിന്‌ ഇന്ദ്രനെ അര്‍ഹനാ 
ക്കാന്‍ വേണ്ടി അമൂര്‍ത്തപദ്ധതി അതിന്‌ അതിന്റെ സ്വന്ത 
മായ ചില ദോഷങ്ങളുണ്ടെങ്കിലും പ്രയോഗിയ്ക്കുന്നു. നമ്മുടെ 
ജീവിതം സര്‍വ്വദാ പദാര്‍ത്ഥങ്ങളുമായി ഇടപെട്ട തിടുങ്ങിക്ക 
ഴിയുകയാണ്‌. നാം കൂടുതല്‍ സംസാരികളായിപ്പോയി. നമ്മുടെ 
ആത്മാവു വികാരങ്ങളിലും ആഗ്രഹങ്ങളിലും സങ്കല്‍പങ്ങ 
ളിലും തന്നെത്താനറിയാന്‍ പാടില്ലാത്തവിധം മുഴുകിയിരി 
യ്ക്കുന്നു. കേവലം വസ്തുനിഷ്ഠമായ ജീവിതംനയിച്ചും 
പ്രാകൃതവസ്തുക്കളില്‍ അത്യന്തം മുഴുകിയും ലോകവ്യവ 
ഹാരങ്ങളിലും ലൌകികപ്രവൃത്തികളിലും നിരന്തരം ഇടപെട്ടും 
ഇരിയ്ക്കുക കാരണമായി എല്ലാറ്റിലുംവെച്ച്‌ മുഖ്യതത്വമായ 
ആത്മാവിനെക്കുറിച്ച്‌ വിചാരിക്കുക ഒരു നിമിഷം പോലും 
വിനിയോഗിക്കാനൊരുങ്ങുന്നില്ല. ജ്ഞാനം സ്വയം സിദ്ധമാ 


A 


ആ 


യതായി നാം കരുതുന്നു. അതിനെക്കുറിച്ച്‌ കൂടുതല്‍ വിചാരം 
ചെയ്യുന്നതും അതിന്റെ ഗുന്ദാര്‍ത്ഥം മനസ്സിലാക്കാന്‍ ശ്രമി 
ക്കുന്നതും മനസ്സിന്‌ അധ്വാനമുള്ള കാര്യമാണ്‌. പ്രജാപതി 
ആത്മാവിന്റെ ആവശ്യകതയെ കൂടുതല്‍ സ്പഷ്ടമാക്കാന്‍ 
വേണ്ടി, ആത്മാവ്‌, നിരന്തരം നിലനില്‍ക്കുന്നുവെന്നു ജാഗ്ര 
ദവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും, അനുഭവം കുറച്ചു നേര 
ത്തേക്കെല്ലാം തടഞ്ഞ്‌ നിഷ്ക്രിയമായി നിന്നാല്‍ പോലും, 
ആത്മാവ്‌ വിടാതെ നിലനില്‍ക്കുന്നുവെന്നു നിഷ്കര്‍ഷിച്ചു 
പ്രസ്താവിയ്ക്കുന്നു. സ്വപ്നം കാണാത്ത ഗാഡ്ദനിദ്രയില്‍ 
അനുഭൂതിവിഷയങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ലെങ്കിലും 
അതു കൊണ്ടു ആത്മാവുമില്ലെന്നു പറയാന്‍ കഴിയില്ല. നിഗ്രി 
താവസ്ഥയില്‍ ആത്മാവിന്റെ സത്തയെ ഇന്ദ്രന്‍ സ്വാകരിച്ചു 
കൊള്ളുമെന്ന്‌ പ്രജാപതി ധരിച്ചിരിക്കുകയാണ്‌. കാരണം നിദ്രാ 
വസ്ഥയില്‍ പുറംലോകവുമായി ബന്ധവിച്ഛേദമുണ്ടെങ്കിലും 
ചേതന നിരന്തരം തുടര്‍ന്നുനില്‍ക്കുന്നു എന്ന വസ്തുതയെ 
മറ്റു വിധത്തില്‍ വ്യാഖ്യാനിക്കാന്‍ കഴിയുകയില്ല. ദേവദത്തന്‍ 
നല്ലൊരുറക്കം കഴിഞ്ഞ്‌ ഉണര്‍ന്നെഴുന്നേറ്റാലും ദേവദത്തനാ 
യിത്തന്നെ തുടരുന്നു. എന്തെന്നാല്‍ അയാള്‍ ഉറങ്ങാന്‍ തുട 
ങ്ങുമ്പോഴുണ്ടായിരുന്ന ഇന്ദ്രിയാനുഭവങ്ങളുടെ ക്രമം ഉറങ്ങി 
എഴുന്നേറ്റതിനു ശേഷമുള്ള അനുഭവ്രകമത്തോട്‌ യോജിച്ചു 
നില്ക്കുന്നുണ്ട്‌. അയാളുടെ പൂര്‍വ്വാനുഭവങ്ങള്‍ വര്‍ത്തമാന 
വിചാരങ്ങളുമായി ഒരേ ചങ്ങലക്കണ്ണിയില്‍ കൃത്യമായി 
ചേരുന്നു; മറ്റാരുടേയെങ്കിലും വിചാരങ്ങളോടു ചേരുന്നില്ല. 
അനുഭവങ്ങളുടെ ഈ നൈരന്തര്യം ബോധാവസ്ഥയുടെ സമ 
സ്തഘടകങ്ങളുടേയും പശ്ചാത്തലത്തില്‍ നിത്യസ്ഥിരനായ 
ഒരാത്മാവുണ്ടെന്നു അംഗീകരിക്കാന്‍ നമ്മെ നിര്‍ബന്ധിക്കു 
ന്നു. വിചാരം ചെയ്യാന്‍ മറ്റൊരു വിഷയവുമില്ലാതിരിക്കെയും 
നിദ്രാവസ്ഥയില്‍ നിലനില്‍ക്കുന്നതേതോ അതാണാത്മാവ്‌. 
കണ്ണാടിയില്‍ ഒന്നും കാണുന്നില്ലെന്നുവെച്ച്‌ കണ്ണാടി നശിച്ചു 
വെന്നു വരുന്നില്ല. പ്രജാപതി ഇവിടെ വിഷയത്തിന്റെ പേരില്‍ 
വിഷയിക്കുള്ള പരമാധിപത്യത്തെ തെളിയിയ്ക്കാന്‍ ശ്രമിയ്ക്കു 
ന്നു. എല്ലാ വിഷയങ്ങളും വിലുപ്തമായിപ്പോകുന്ന അവസ്ഥ 
യിലും വിഷയിയായ ആത്മാവ്‌ അഥവാ പ്രമാതാവായ ആത്മാ 
സ്വതഃപ്രകാശനായി വര്‍ത്തിയ്ക്കുന്നു എന്ന യാജ്ഞവ 
ല്കൃന്റെ അഭിപ്രായത്തിലെ യാഥാര്‍ത്ഥ്യമാണിത്‌. “സൂര്യന 
സ്തമിക്കുമ്പോള്‍ അഗ്നി അണഞ്ഞുപോകുമ്പോള്‍, ആത്മാവു 
മാത്രം തന്റേതായ പ്രകാശത്തില്‍ പ്രകാശിക്കുന്നു.” ശാരീരി 
കാനുഭവങ്ങളൊന്നുമില്ലാത്ത, അമൂര്‍ത്തമായ സ്വപ്നാദി അനു 
ഭവങ്ങളും കൂടിയില്ലാത്ത, വിഷയശുന്യവും കൂടിയായ ഈ 
ആത്മാവ്‌ കേവലമൊരു നിഷ്ഫലമായ മിഥ്യാസങ്കല്പമാ 
ണെന്ന്‌ ഇന്ദ്രന്‍ കരുതുന്നു. താന്‍ ഏതിനെ അറിയുന്നു; 
ഏതിനെ അനുഭവിക്കുന്നു; ഏതിനെ ആധാരമാക്കി ക്രിയ 
ചെയ്യുന്നു; അതൊന്നുമല്ല ആത്മാവെങ്കില്‍ അവയില്‍നി 
ന്നെല്ലാം ബന്ധം വിട്ടതാണെങ്കില്‍, ഉള്ളടക്കമൊന്നുമില്ലാതെ 
ശുദ്ധശൂന്യമാണെങ്കില്‍ പിന്നെ ശേഷിപ്പെന്തുണ്ട്‌? “ഒന്നുമില്ല” 
ഇന്ദ്രന്‍ പറഞ്ഞു: “എല്ലാറ്റില്‍ നിന്നും മുക്തമാകുക എന്നാ 
ലര്‍ത്ഥം ഒന്നുമില്ലാത്തതാവുക എന്നു തന്നെ” ഗൌതമബുദ്ധന്‍ 
ഒരു വൃക്ഷത്തെ ഉദാഹരണമായെടുത്ത്‌ ചോദിയ്ക്കുകയാണ്‌: 
“അതിന്റെ ഇലകളെല്ലാം പറിച്ചു കളയുന്നു; കൊമ്പുകളെല്ലാം 
മുറിക്കുന്നു; തോലു മുഴുവന്‍ ഉരിക്കുന്നു; അങ്ങിനെ എല്ലാം 
നശിപ്പിക്കുന്നു. എന്നാല്‍ പിന്നെ വൃക്ഷമായി ശേഷിയ്ക്കുന്ന 
തെന്താകുമെന്നാണൂഹിക്കേണ്ടത്‌? ബാഹ്യജീവിതത്തെ നിഷേ 
ധിയ്ക്കുന്നതിന്റെ അര്‍ത്ഥം ഉള്ളിലുള്ള ഈശ്വരന്റെ നാശമാ 
ണ്‌. വിശുദ്ധമായ ആത്മനിഷ്ഠതയില്‍, എത്താനുള്ളേടത്തോളം 


ഉയര്‍ന്ന നിലയില്‍, പരമലക്ഷ്യത്തില്‍ നാം ee Re 
ധാരണയുള്ളവര്‍ ഇന്ദ്രന്റേയും പ്രജാപതിയുടേയും സംവാദ 
ത്തില്‍ ശ്രദ്ധിക്കേണ്ടതാണ്‌. ഇന്ദ്രന്റെ അഭിപ്രായത്തില്‍ ശരീര 
ഘടനയുടെ മര്യാദകളില്‍നിന്നും, കാലദേശപരിധിയില്‍ നിന്നും, 
വിഷയങ്ങളുടെ സത്തയില്‍നിന്നും സ്വതന്ത്രമായ ഒരവസ്ഥ 
കേവലം സര്‍വ്വനാശമാണ്‌. ദാര്‍ശനികമായ വിചാരവും മനഃ 
ശാസ്ത്രപരമായ വിശ്ശേഷണവും ഈ പരിണാമത്തിലേ 
യ്ക്കാണ്‌ നമ്മെ നയിക്കുക. എന്നാല്‍ പ്രജാപതി ഇന്ദ്രിയാനു 
ഭവങ്ങളുടെ മാറ്റങ്ങള്‍കൊണ്ടു ബാധയേല്‍ക്കാത്ത ആത്മാ 
വിന്റെ അസ്തിത്വത്തെ ഈന്നിയുറപ്പിക്കാന്‍ ശ്രമിക്കുന്നു. 
ആത്മാവ്‌ ചേതനാവസ്ഥകളില്‍ നിന്നു തികച്ചും പുറത്തായി 
രുന്നില്ല എന്നിരുന്നാലും ചേതനാസ്വരുപനുമല്ല എന്നു നിർദ്ദേ 
ശിയ്ക്കാന്‍ പ്രജാപതി വെമ്പുമ്പുണ്ട്‌. ഇന്ദ്രന്‍ പ്രജാപതിയുടെ 
മുമ്പില്‍ തന്റെ ബുദ്ധിമുട്ട്‌ ഇങ്ങനെ വിവരിയ്ക്കുന്നു: 
“സ്വപ്നം കാണാത്ത ഗാഡഃനിദ്രയില്‍ വിഷയിയ്ക്ക്‌ വാസ്ത 
വത്തില്‍ തന്റെ സത്തയെപ്പറ്റിയും അറിവില്ല; മറ്റ്‌ അവിടെ 
യുള്ള വിഷയങ്ങളെപ്പറ്റിയും ജ്ഞാനമില്ല. അതു ഒരു തര 
ത്തില്‍ സര്‍വ്വഥാ ശൂന്യരുപമായിപ്പോയെന്നു പറയാം. അതു 
കൊണ്ട്‌ ഇതിലും ഗുണമൊന്നും കാണുന്നില്ല.” ഈ അഭിജ്ഞ 
നിരന്തരം തുടര്‍ന്നു നില്‍ക്കുന്നതായും എല്ലാ പരിവര്‍ത്തനദ 
ശകളിലും മാറ്റമില്ലാതെ നില്‍ക്കുന്നതായും പ്രജാപതി ചൂണ്ടി 
ക്കാട്ടുന്നു. ഈ അഖിലവിശ്വവും പരമാര്‍ത്ഥവിചാരത്തെ സാ 


ക്ഷാല്‍ക്കരിയ്ക്കാനുള്ള ഒരു പ്രകിയയാണ്‌. “അല്ലയോ മഘ 
വന്‍ ഈ ശരീരം മരണധര്‍മ്മിയാണ്‌. എല്ലാം നശ്വരമാണ്‌. 
ഇത്‌ ശരീരഭിന്നമായ അമരനായ ആത്മാവിന്റെ നിവാസ 
സ്ഥാനം മാത്രമാണ്‌. കണ്ണിന്റെ കൃഷ്ണമണികളില്‍ കാണുന്ന 
പുരുഷനാണത്‌; എന്നാല്‍ കണ്ണുകളാകട്ടെ കാണാനുള്ള ഉപ 
കരണം മാത്രമാണ്‌. ഞാന്‍ ഇതിനെ മണക്കട്ടെ എന്നു വിചാ 
രിയ്ക്കുന്നവനാണ്‌ ആത്മാവ്‌. മൂക്ക്‌ ഗന്ധം മുതലായവ അനു 
ഭവിയ്ക്കാനുളള ഉപകരണം മാത്രമാണ്‌.” ആത്മാവിനെ 
അമൂര്‍ത്തമായ ഒരനനപചാരികതത്വമായിട്ടല്ല അനവരതം 
ക്രിയാശീലമായ ഒരു വ്യാപക ചൈതന്യമായിട്ടാണ്‌ പ്രദര്‍ശി 
പ്പിച്ചിട്ടുള്ളത്‌. “ശ്വസിയ്ക്കുന്ന സമയത്ത്‌ ഇതിന്‌ പ്രാണനെ 
ന്നും, സംസാരിയ്ക്കുമ്പോള്‍ വാക്‌ എന്നും, കാണുമ്പോള്‍ 
കണ്ണെന്നും, കേള്‍ക്കുമ്പോള്‍ ചെവിയെന്നും, വിചാരം ചെയ്യു 
മ്പോള്‍ മനസ്സെന്നും ഇതിനു പേര്‍ നല്കുന്നു. ഈ സംജ്ഞ 
കളെല്ലാം ഇതിന്റെ വിവിധ പ്രവ്ൃത്തികള്‍ക്കുള്ള താണ്‌.” 
ഇങ്ങിനെ വ്യാഖ്യാനിക്കപ്പെട്ട ആത്മാവുതന്നെ യാണ്‌ 
സ്ഥിരനും നിത്യനുമായ വിഷയി. അത്‌ ജാഗൃതയിലും സ്വപ്ന 
ത്തിലും മരണത്തിലും നിദ്രാവസ്ഥയിലും ബന്ധനം, മുക്തി 
ഈ അവസ്ഥകളിലും തുടര്‍ന്നുറച്ചു നില്ക്കുന്നു. അതെല്ലാ 
ക്കാലത്തും അഖിലവിശ്വത്തേയും നോക്കിക്കൊണ്ടിരി 
യ്ക്കുന്നു. അത്വ്യാപകമായ വിഷയിയാണ്‌; അതേ സമയം 
വ്യാപകമായ വിഷയവുമാണ്‌. അത്‌ കാണുന്നുണ്ട്‌. കാണു 
ന്നില്ലതാനും. ഉപനിഷത്ത്‌ ഇങ്ങനെ പറയുന്നു: “അവന്‍ കാണാ 
തിരിയ്ക്കുമ്പോള്‍ അവന്‍ കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ട്‌. 
ദ്രഷ്ടാവ്‌ അവിനാശിയായതുകൊണ്ട്‌ ദര്‍ശനശക്തിയ്ക്കൊരി 
യ്ക്കലും ലോപം വരുന്നില്ല. എന്നാല്‍ ദ്രഷ്ടാവിനെ ഒഴിച്ച്‌ 
ദര്‍ശിയ്ക്കാന്‍ രണ്ടാമതായൊരു വസ്തുവില്ല.” ആത്മാവുത 
ന്നെയാണു മുഴുവന്‍ വിശ്വവും; “ഞാന്‍ തന്നെയാണ്‌ ഇതെ 
ല്ലാം.” 

ഈ വിശ്വസ്വരൂപിയും വൃപകനുമായ ആത്മാവ്‌ അതിന്റെ 
സവിശേഷസ്വഭാവം കാരണമായി ദൃഷ്ടിവിഷയമാകുന്നില്ല. 


2 


TI 


ശ്രീ. ശങ്കരന്‍ പറയുന്നു: “സാക്ഷിഭൂതനായ ആത്മാവ്‌ ചേത 
നയെ പ്രകാശിപ്പിക്കുന്നു. എന്നാല്‍ ഒരിക്കലും താന്‍ സ്വയം 
ചേതനാവിഷയമാകുന്നില്ല.” അത്‌ ഒരനുഭവസാമഗ്രിയല്ല, 
എല്ലാപ്രമേയവിഷയങ്ങളും അതിനുവേണ്ടിയാണെങ്കിലും 
അതു സ്വയം പ്രമേയവിഷയമല്ല. സമസ്തവിചാരങ്ങളും 
അതിനു വേണ്ടിയാണെങ്കിലും അത്‌ ഒരു വിചാരമല്ല. അത്‌ 
എല്ലാ കാഴ്ചകളുടേയും അടിസ്ഥാനതത്വ മാണെങ്കിലും അത്‌ 
സ്വയം കാഴ്ചയ്ക്കു വിഷയമല്ല. ഉപനിഷത്തുകള്‍ ദേഹവും 
ആത്മാവും തമ്മില്‍ താദാത്മ്യമുണ്ടെന്നു സമ്മതിക്കുകയില്ല. 
അതു പോലെ മനസ്സിന്റെ വിവിധാവസ്ഥകള്‍, ബാഹ്യപ്രത്യ 
ക്ഷസംഭവങ്ങളുടെ അവിച്ഛിന്നേകമം, അഥവാ ചൈതന്യ 
ത്തിന്റെ നിരന്തര പ്രവാഹം ഇതിനോടൊന്നും ആത്മാവിന്റെ 
താദാത്മ്യം സ്ഥാപിയ്കുവാന്‍ ഉപനിഷത്തുകള്‍ കൂട്ടാക്കുക 
യില്ല. ബന്ധങ്ങല്‍ക്കൊരാധാരം ആവശ്യമായിട്ടുള്ളവയ്ക്ക്‌ 
ആത്മാവ്‌ ഒരു ബന്ധമായിരിക്കുകയില്ല. വിവിധ ഘടകങ്ങ 
ളുടെ പരസ്പരസംബന്ധത്തിന്റെ രൂപവും ആത്മാവിനില്ല. 
എന്തെന്നാല്‍ അതിനു പരസ്പര ബന്ധം സ്ഥാപിയ്ക്കാന്‍ 
ഒരു പ്രതിനിധി ആവശ്യമാണ്‌. വ്യപകമായ ഒരു ചേതനയുടെ 
സത്തയെ അംഗീകരിക്കാന്‍ നാം നിര്‍ബ്ബന്ധിതരായിത്തീരുന്നു. 
അതു ചേതനയുടെ ഘടകങ്ങളുമായി നിരന്തരസാഹചര്യമു 
ള്ളതും ഘടകങ്ങളുടെ അഭാവത്തിലും മുടക്കം കൂടാതെ 
നില്‍ക്കാന്‍ കഴിവുള്ളതുമാകണം. ആത്മാവിനെയും അനാ 
ത്മാവിനെയും മൂലരൂപത്തില്‍ സ്വീകരിക്കുന്ന ഈ മാലിക 
മായ താദാത്മ്യം തന്നെയാണ്‌ ആത്മാവെന്നു പറയപ്പെടുന്ന 
ത്‌. അതിന്റെ സത്തയെ സംബന്ധിച്ച്‌ ആര്‍ക്കും സന്ദേഹമു 
ണ്ടാകാന്‍ വയ്യ. 


മാണ്ഡുക്യോപനിഷത്തില്‍ ചേതനയുടെ ഒരു വിശ്ശേഷണ 
മുണ്ട്‌. ആത്മാവിനു മൂന്നവസ്ഥകളുണ്ട്‌; ഈ മൂന്നും നാലാമ 
തൊരവസ്ഥയില്‍ ചേരുന്നു. അവ ജാഗൃതി സ്വപ്നം 
സുഷുപ്തി ഇവയാണ്‌. നാലാമത്തേതായി തുരീയാവസ്ഥയും. 
ആദ്യത്തെ അവസ്ഥ ഉണര്‍ന്നിരിയ്ക്കുന്ന സമയത്തുള്ളതാ 
ണ്‌. അപ്പോള്‍ ആത്മാവിന്‌ ബാഹ്യവിഷയങ്ങള്‍ നിറഞ്ഞ 
സാമാന്യര്പപഞ്ചത്തെപ്പറ്റി ജ്ഞാന മുണ്ടായിരിയ്ക്കും. 
അപ്പോള്‍ ആത്മാവ്‌ സ്ഥൂലപദാര്‍ത്ഥങ്ങളെ അനുഭവിച്ചാസ്വ 
ദിയ്ക്കുന്നു. ഈ സമയത്തു മുഖ്യമായും ശരീരത്തെ ആശ്ര 
യിച്ചാണ്‌ കഴിയുന്നത്‌. രണ്ടാമത്തേത്‌ സ്വപ്നാവസ്ഥയാണ്‌. 
അവിടെ ആത്മാവ്‌ സൂക്ഷ്മ വസ്തുക്കളുടെ ആനന്ദം അനു 
ഭവിയ്ക്കുന്നു. അവിടെ ജാഗ്രദവസ്ഥയിലെ സാമഗ്രഹി 
കള്‍കൊണ്ട്‌ പുതിയ ആകൃതികള്‍ രൂപപ്പെടുത്തി ഒരു പുതിയ 
ലോകം തന്നെ ആവിഷ്കരിക്കുന്നു. ആത്മാവ്‌ ശരീരബ 
ന്ധത്തെ വകവെയ്ക്കാതെ സ്വത്രന്തമായി അലഞ്ഞുനടക്കു 
മെന്നു പറയപ്പെടുന്നു. മുന്നാമത്തെ അവസ്ഥ ഗാഡനിദ്രയു 
ടേതാണ്‌. അവിടെ നമുക്ക്‌ സ്വപന്ങ്ങളുമില്ല; യാതൊരിച്ഛയു 
മുണ്ടാകുന്നില്ല. സുഷുപ്തിയെന്നാണിതിന്റെ പേര്‍. ആ അവ 
സ്ഥയില്‍ ആത്മാവ്‌ കുറച്ചുനേരത്തേയ്ക്കു ബ്രഹ്മവുമായി 
താദാത്മ്യം പ്രാപിച്ച്‌ ആനന്ദമനുഭവിയ്ക്കുമെന്നു പറയുന്നു. 
ഗാഡഃനിദ്രയില്‍ നാം എല്ലാ ഇച്ഛകളില്‍നിന്നും മുക്തരാകുന്നു; 
അനുഭവിച്ചുവരുന്ന കഷ്ടപ്പാടുകളില്‍നിന്നുകൂടി മുക്തി കിട്ടു 
ന്നു. വിരോധങ്ങളെല്ലാം തന്നെ നിര്‍വ്വിഷയജ്ഞാനരൂപമായ 
ആത്മാവിന്റെ ഈ അവസ്ഥയില്‍ വിലയം പ്രാപിയ്ക്കുന്നു. 
ശങ്കരന്‍ പറയുന്നത്‌ മാനസ വൃത്തികള്‍ വഴി ഉണ്ടാകുന്ന ദ്വൈത 
ഭാവം ആദ്യത്തെ രണ്ടവസ്ഥകളിലും നിലനില്ക്കും; എന്നാല്‍ 
ഈ തൃതീയാവസ്ഥയില്‍ അതുണ്ടാവില്ല എന്നാണ്‌. സ്വപ്നര 
ഹിതമായ ഗാഡഃനിദ്രയില്‍ നമുക്ക്‌ പരമാനന്ദരസം അനുഭവി 


ക്കാന്‍ കഴിയുമെന്നു പലപല സൂക്തങ്ങളിലും പ 
ന്നു. കാരണം ആ അവസ്ഥയില്‍ ശ്രദ്ധയെ വിഭജിച്ചാകര്‍ഷി 
യ്ക്കുന്ന ബാഹൃജഗത്തുമായി ആത്മാവിനുള്ള ബന്ധം 
വേര്‍പെട്ടിരിക്കും. മാംസശരീരത്തിന്റെ ഉപരോധമുണ്ടെങ്കിലും 
ദൈവികമാണ്‌ മനുഷ്യാത്മാവിന്റെ മനലികസ്വരൂപം. “ഈ 
നാലാമത്തെ അവസ്ഥ വിഷയിയുടെ ജ്ഞാനമുള്ളതല്ല; വിഷ 
യജ്ഞാനമുള്ളതല്ല. രണ്ടിന്റേയും ജഞാനമുള്ളതു(ഉഭയപ്ര 
ജ്ഞം മല്ല. വിശുദ്ധപ്രജ്ഞാസ്വരൂപമോ അഖിലജ്ഞാനശ 
ക്തിയുടെ പുഞ്ജമോ അല്ല. നിബിഡാന്ധകാരമെന്നു പറ 
യാവുന്നതുമല്ല. ഇത്‌ അദൃഷ്ടവും സര്‍വ്വാതിശായിയും അഗ്രാ 
ഹൃവും അനുമാനാതീതവും അചിന്ത്യവും അവ്യഖ്യേയവും 
ആത്മപ്രത്യയത്തിന്റെ സാരതത്വവും സംസാരത്തിന്റെ പൂര്‍ണ്ണ 
തയുമാണ്‌. നിത്യശാന്തവും സര്‍വൃദാ ആനന്ദമയവും അദ്വൈ 
തവുമായ ഇതുതന്നെയാണ്‌ ആത്മാവ്‌” ഓങ്കാരം ഇതിന്റെ പ്രതീ 
കമാണ്‌. ഓങ്കാരത്തിന്റെ ഭാഗങ്ങളായ അ.ഉ.മ. ജാഗ്രല്‍ സ്വപ്നം 
സുഷുപ്തി എന്നീ മൂന്നവസ്ഥകള്‍ക്ക്‌ ഉപലക്ഷണമായിരി 
യ്ക്കുന്നു. ഈ ആത്മാവ്‌ ഐകാന്തികനല്ല; എല്ലാറ്റിനും 
പൊതുവില്‍ ആധാരമാണ്‌; എല്ലാറ്റിന്റേയും സത്ത ഇതിനെ 
ആശ്രയിച്ചിരിയ്ക്കുന്നു. ഗാഡ്ദനിദ്രയില്‍ നാം എല്ലാ ഭാവങ്ങളും 
നശിച്ച്‌, അഖിലപ്രപഞ്ചവും വിലുപ്തമായ സ്ഥിരമായ ഒരേ 
കത്വത്തില്‍ എത്തുന്നതായി പറയാവുന്നതാണ്‌. ആത്മാവാ 
കട്ടെ ഈ വിശ്വത്തിലെ സകല പദാര്‍ത്ഥങ്ങളുടേയും ജ്ഞാനം 
സമ്പാദിച്ച്‌ തന്റെ ഉള്ളില്‍ സുരക്ഷിതമാക്കിവെക്കുന്നു. ആത്മാ 
വിനു പുറമെ യാതൊന്നും ഇല്ലതാനും. അത്‌ ഒരിയ്ക്കലും 
പരിവര്‍ത്തനമില്ലാത്ത എല്ലാ പരിവര്‍ത്തനങ്ങളിലൂടേയും നിര 
ന്തരം ഒരേ മട്ടില്‍ തുടര്‍ന്നുകൊണ്ടിരിയ്ക്കുന്ന നിത്യസത്ത 
യാണ്‌. ചിത്തവ്ൃത്തികള്‍ വരുന്നു, പോകുന്നു, മാറിമറയുന്നു. 
എന്നാല്‍ ആത്മാവ്‌ മാറ്റമില്ലാതെ ഏകരസമായി നിലകൊള്ളു 
ന്നു. ആത്മാവ്‌ അറിയുന്ന വിഷയങ്ങള്‍ക്ക്‌ ആദിയും അന്ത 
വുമുണ്ട്‌; എന്നാല്‍ ആത്മാവ്‌ അനാദിയും അനന്തവുമാണ്‌. 
“ചേതനയ്ക്ക്‌ വിരാമം അനുഭവപ്പെട്ടിട്ടില്ല; നേരിട്ട്‌ 
സാക്ഷാല്‍ക്കാരവുമുണ്ടായിട്ടില്ല. ഇനി എപ്പോഴെങ്കിലുമുണ്ടാ 
യിട്ടുണ്ടെങ്കിലതു അതേ ചേതനയുടെ അനവരതം തുടര്‍ന്നു 
നില്ക്കുന്ന മൂര്‍ത്തീകരണമെന്നപോലെ എല്ലാറ്റിനും സാക്ഷി 
യായി എല്ലാം അനുഭവിക്കുന്നതായി എല്ലാറ്റിന്റേയും പിന്നില്‍ 
നില്ക്കുന്നതായിട്ടാണ്‌.” അത്‌ മുഴുവന്‍സത്തയുടേയും അസ്തി 
വാരമാണ്‌. ജേഞയങ്ങളായ വിഷയങ്ങള്‍ക്ക്‌ ജ്ഞാതാവായ 
വിഷയിയോടുള്ള ആശ്രിതത്വത്തിന്റെ സ്വഭാവം എത്രതന്നെ 
ആവര്‍ത്തിച്ചു പറഞ്ഞിട്ടും തികച്ചും സ്പഷ്ടമായിട്ടില്ലെങ്കിലും 
നമുക്കറിവാകുന്ന ലെല്ലാറ്റിനും ഏകസാക്ഷിയും സഹായിയാ 
കാന്‍ സാധ്യതയുള്ള ഏകവസ്തുവുമാണ്‌ അത്‌. ആത്മാവിന്റെ 
മൂന്നവസ്ഥകളായ ജാഗൃല്‍ സ്വപ്നം സഷുപ്തി ഇവയും ഇതി 
ന്റെയെല്ലാം ജ്ഞാനം നേടുന്ന നാലാമത്തെ അവസ്ഥയും 
ചേര്‍ന്നാല്‍ ആത്മാവിന്റെ അവസ്ഥകള്‍ ക്രമത്തില്‍ വിശ്വന്‍, 
തൈജസന്‍, പ്രാജ്ഞന്‍, തുരീയന്‍ എന്നിവയാണ്‌. 

സ്വപ്നം ജാഗ്രത്‌ സുഷുപ്തി ഈ മൂന്നവസ്ഥകളേയും 
വിശ്ലേഷണം ചെയ്ത്‌ വിചാരം ചെയ്താല്‍ അവ 
“അസത്തു”കളല്ലെങ്കിലും അയഥാര്‍ത്ഥങ്ങളാണെന്ന നിര്‍ണ്ണ 
യത്തിലെത്തും.“ആദൃത്തിലും അവസാനത്തിലും 
ഇല്ലാത്തുതു മധ്യത്തിലുമില്ല എന്നുറപ്പാണ്‌.”ഇതിന്റെ അടി 
സ്ഥാനത്തില്‍ വിചാരം ചെയ്താല്‍ ജാഗരിതസ്ഥാനം അയ 
ഥാര്‍ത്ഥമാണ്‌. സ്വപ്നാവസ്ഥകള്‍ നമ്മുടെ മറ്റവസ്ഥകളോട്‌ 
ഇണങ്ങാത്തതുകൊണ്ട്‌ അയഥാര്‍ത്ഥമാണെന്നു പറയാമെ 
ങ്കില്‍ ജാഗരിതാവസ്ഥയിലെ അനുഭവങ്ങള്‍ സ്വപ്നങ്ങളോടു 


യോജിക്കുന്നില്ലെന്നും പറഞ്ഞുകൂടേ? ജാഗരിതാവസ്ഥയിലെ 
അനുഭവങ്ങളെപ്പോലെത്തന്നെ സ്വപ്നാവസ്ഥയിലെ അനുഭ 
വങ്ങളും അവയുടെ മണ്ഡലത്തില്‍ പൊരുത്തപ്പെട്ടു നില്‍ക്കു 
ന്നുണ്ട്‌. പ്രപഞ്ചവസ്തുക്കള്‍ ആത്മാവിന്റെ സവിശേഷഭാവ 
ങ്ങളിലാണ്‌ യഥാര്‍ത്ഥമായി തോന്നുന്നത്‌. ജാഗരിതാവസ്ഥ 
യിലെ അനുഭവങ്ങളുടെ മാനദണ്ഡം സ്വപ്നലോകത്തുപ 
യോഗിക്കുന്നതും അങ്ങനെ സ്വപ്നലോകത്തെ നിന്ദിയ്ക്കുന്ന 
തും ശരിയല്ല. സ്വപ്നാവസ്ഥയിലേയും ജാഗ്രതാവസ്ഥയി 
ലേയും അനുഭവങ്ങള്‍ വ്യത്യസ്ത നിലകളിലാണെങ്കിലും 


യതികന്മാരുടെ ഭാതികവാദികളുടെ അഭിപ്രായമിതാണ്‌. ee 
തിയെ പരമസത്തയായി അംഗീകരിച്ചാല്‍ ജീവിതസംഭവങ്ങ 
ളുടെ മുഴുവനും വിശദീകരണമാകയില്ല എന്നു പുത്രന്‍ എളു 
പ്ൃത്തില്‍ മനസ്സിലാക്കി. വനസ്പതിവര്‍ഗ്ഗത്തിന്റെ വികാസ 
ത്തിന്‌ വേറൊരു വ്യാഖ്യാനം ആവശ്യമാകും. മകന്‍ പ്രാണനെ 
അഥവാ ജീവനെ പരമാര്‍ത്ഥസത്തയായി എടുത്തുകാട്ടുന്നു. 
പ്രകൃതിയെക്കൂടാതെ ജീവന്‍ (ജീവശക്തിയ്ക്ക്‌) നിലനില്‍ക്കാ 
നവില്ലെങ്കിലും പ്രകൃതിയില്‍ ജീവരഹസ്യത്തിന്റെ സാന്നിദ്ധ്യ 
മില്ല. ജഡപദാര്‍ത്ഥങ്ങളെ ഉള്‍ക്കൊള്ളാനും അവയെ രൂപമാ 


അയഥാര്‍ത്ഥ മാണ്‌ . സ്വപ്നരഹിതമായ ഗാഡ്നിദ്രിയില്‍ നമുക്ക്‌ 
ബാഹ്യമായോ ആഭ്യന്തരമായോ വ്യക്തമായ യാതൊരു ബോധ 
വുമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്‌. അത്‌ അന്ധാകാരത്തിന്റെ 
മറയ്ക്കുള്ളില്‍ ഭേദജ്ഞാനരഹിതമായ ഒരു പുഞ്ജമാണ്‌. 
ആത്മാവ്‌ ഭാവാത്മകമായ പരമാനന്ദമാണ്‌. അത്‌ ജാഗൃതിയോ 
സ്വപ്നമോ സുഷുപ്തിയോ അല്ല. ഈ മൂന്നവസ്ഥകള്‍ക്കും 
സാക്ഷിയായി സര്‍വ്വാതിശായിയായി വര്‍ത്തിയ്ക്കുന്ന 
തുരീയാവസ്ഥയാണ്‌. 


ആത്മാവിനെപ്പറ്റിയുളള പ്രശ്നം ഉപനിഷത്തികളില്‍ ചര്‍ച്ച 
ചെയ്യപ്പെട്ട വിഷയങ്ങളില്‍ മുഖ്യമാണ്‌. അതു അധ്യാത്മവിദ്യ 
എന്ന പേരില്‍ ഭഗവല്‍ഗീതയിലും വേദാന്തസൂത്രങ്ങളിലും 
വീണ്ടും വരുന്നു. ആത്മസ്വരൂപത്തിന്റെ വിശ്ലേഷണം ഉപനി 
ഷത്തുകളുടെ സ്വത്താണ്‌. അത്‌ പാരമ്പര്യാവകാശമായി 
തുടര്‍ന്നുവന്ന വിചാരശാസ്ത്രങ്ങള്‍ക്ക്‌ കിട്ടി. ഇതുമൂലം പല 
മിഥ്യാസങ്കല്പങ്ങളുമുണ്ടായി. ആത്മസ്വരൂപത്തെപ്പറ്റി 
ബുദ്ധനും ശങ്കരനും കപിലനും പതഞ്ജലിയും വിരുദ്ധസി 
ദ്ധാന്തങ്ങള്‍ ഉന്നയിച്ചിട്ടുണ്ട്‌. 


ബ്രഹ്മം 


അവദ്ൈതപരമായ ആശയം ജഗ്വേദകാലത്ത്‌ ഉണ്ടായി. സദാ 
ക്രിയാശീലവും എന്നാല്‍ ശാശ്വതവിശ്രമം കൊള്ളുന്നതുമായ 
നിത്യാത്മാവിനെ തര്‍ക്കസംഗതമായി വ്യാഖ്യാനിക്കാനുള്ള 
ഉത്തരവാദിത്വം ഉപനിഷത്തുകള്‍ ഏറ്റെടുത്തു. മറ്റൊരിടത്ത്‌ 
താഴ്ന്നതലത്തില്‍ കിടന്നിരുന്ന അപൂര്‍ണ്ണാശയങ്ങള്‍ ഉയര്‍ന്ന 
നിലയിലെത്തി കൂടുതല്‍ സമര്‍ത്ഥങ്ങളായി. തൈത്തി 
രീയോപനിഷത്തില്‍ ഉള്ളപോലെ, പരോഗതി പ്രാപിച്ചതും 
നാം കണ്ടു. മുന്നാം വല്ലിയില്‍ പുത്രന്‍ പിതാവിനെ സമീ 
പിച്ച്‌ എല്ലാ വസ്തുക്കളും ജനിച്ച്‌ വികസിക്കുന്നതെവിടെ 
നിന്നോ, അവസാനമെല്ലാം മടങ്ങുന്നതെവിടേയ്ക്കോ ആ പര 
മാര്‍ത്ഥസത്തയുടെ സ്വഭാവം ഉപദേശിച്ചുതരണമെന്നു 
പ്രാര്‍ത്ഥിയ്ക്കുന്നു. അച്ഛന്‍ മകന്‍ ബ്രഹ്മത്തിന്റെ സാമാന്യല 
ക്ഷണങ്ങള്‍ പറഞ്ഞുകൊടുത്തു. പ്രസ്തുത ലക്ഷണങ്ങള്‍ 
തൃപ്തികരമായി ഒത്ത വസ്തുവെ തിരഞ്ഞു പിടിയ്ക്കാനും 
പറഞ്ഞു. “ഏതൊന്നില്‍ നിന്ന്‌ ഈ വസ്തുക്കള്‍ ജനിയ്ക്കു 
ന്നുവോ, ജനിച്ച്‌ ഏതൊന്നു കൊണ്ടു ജീവിക്കുന്നുവോ, മൃത്യു 
ദശയില്‍ ഏതൊന്നിലേയ്ക്കു പ്രവേശിക്കുന്നുവോ അതാണ്‌ 
ബ്രഹ്മം.” പ്രപഞ്ചത്തിലെ പദര്‍ത്ഥങ്ങളെല്ലാം എന്നും ആകൃതി 
മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടു പരമാര്‍ത്ഥരൂപത്തില്‍ 
അവ സത്യമാണെന്നു ഗണിയ്ക്കാന്‍ വയ്യ. എപ്പോഴും മാറി 
ക്കൊണ്ടിരിയ്ക്കുന്ന നാമരൂപാത്മകമായ ഈ വിശ്വത്തിന്റെ 
പശ്ചാത്തലത്തില്‍ ഒരിക്കലും മാറാതെ സ്ഥിരമായിരിയ്ക്കുന്ന 
ഒരു സത്തയുണ്ടോ? ഉപനിഷത്തിന്റെ പരിഭാഷയില്‍ ജഗത്ത്‌ 
നാമരൂപാത്മകമാണെന്നു പറഞ്ഞിരിയ്ക്കുന്നു. പുരതന്‍ പ്രകൃ 
തിയെത്തന്നെ പരമസത്തയായി ഗണിയ്ക്കുന്നു; ബാഹ്യ 
പഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനവശമാണല്ലോ പ്രകൃതി. ലോകാ 


റത്തിനു അര്‍ഹമാക്കാനുമുള്ള വിഷേശ്രപഭാവം ജീവശക്തി 
യ്ക്കുണ്ട്‌. ഇതേ ശക്തിയാണ്‌ മനുഷ്യശരീരത്തില്‍ 
സസ്ധ്യോല്‍പന്നങ്ങളെ രക്തവും അസ്ഥിയും പേശികളുമായി 
മാറ്റാന്‍ സഹായിയ്ക്കുന്ന മലികതത്വം. അഖില വിശ്വ 
ത്തിലും വ്യാപിച്ചതും മനുഷ്യനെ ഇതരസൃഷ്ടികളുമായി 
ബന്ധിപ്പിക്കുന്നതും ഈ തത്വംതന്നെയാണ്‌. പ്രാണന്‍ ശരീ 
രസാരമാണെങ്കിലും പ്രകൃതിയില്‍നിന്നും വ്യത്യസ്തരീതിയി 
ലാണ്‌ ജീവിതത്തിന്റെ വൃവസ്ഥയെന്ന്‌ പുത്രനുറപ്പുണ്ട്‌. 
എന്നാല്‍ പ്രശ്നപരിഹാരമായി പ്രാണനെ പരമസയായി 
അംഗീകരിച്ചാലും അയാള്‍ക്കു തൃപ്തിയാകുന്നില്ല. എന്തെ 
ന്നാല്‍ പ്രാണിലോകത്തില്‍ നമുക്കനുഭവമാകുന്ന ചേതനാ 
പ്രതിഭാസങ്ങളെ ജീവനതത്വം കൊണ്ട്‌ വ്യാഖ്യാനിക്കാന്‍ 
സാധ്യമല്ല. മനസ്സ്‌ അഥവാ പ്രത്യക്ഷമായ ജ്ഞാനാത്മകചേ 
തന ജീവശക്തിയില്‍ നിന്നും പ്രകൃതിയില്‍ നിന്നും തികച്ചും 
വിലക്ഷണമായ ഒരു വസ്തുവാണ്‌. അത്‌ പ്രാണപ്രകിയയുടെ 
ശിരോമകുടമാണെന്നു തോന്നുന്നു. അതുകൊണ്ടു പൂഗ്രന്‍ 
മനസ്സാണ്‌ ബ്രഹ്മമെന്നു വിശ്വസിയ്ക്കുന്നു. എന്നാലതും പര്യാ 
പ്തമാകുന്നില്ലല്ലോ. കേവലം പ്രത്യക്ഷ ജ്ഞാനം കൊണ്ട്‌ 
വ്യാഖ്യാനിയ്ക്കാന്‍ കഴിയാത്ത ബദ്ധികസംഭവങ്ങളെത്രയോ 
കാണാം. വിജ്ഞാനമാണ്‌ ബ്രഹ്മം. ബാദ്ധികതലത്തില്‍ 
ദ്വൈതഭാവത്തിന്റേയും ബാഹൃതയുടേയും തത്വങ്ങളുണ്ടെന്ന 
വസ്തുത പ്രദര്‍ശിപ്പിക്കുകയാണ്‌ ഉപനിഷത്തുകളുടെ ലക്ഷ്യം. 
ജ്ഞാനത്തിലും ധാര്‍മ്മികജീവിതത്തിലും വിഷയവിഷയിബ 
ന്ധമുണ്ട്‌. സത്തയെ ജ്ഞാനത്തിന്റെ പരിഭാഷയില്‍ നിയ 
ന്ത്രിച്ചു നിര്‍ത്താത്തിടത്ത്‌ കേവല ബുദ്ധിയില്‍നിന്നുയര്‍ന്ന 
ഉല്‍കൃഷ്ടമായ എന്തോ ഒന്നുണ്ടായിരിയിക്കണം. സത്തയി 
ലുള്ള ഐക്യത്തിന്റെ ആവശ്യം നാം ബരദ്ധികതലത്തില്‍ 
നിന്നുയരണമെന്നാണ്‌. വിചാരം നാം മനസ്സിലാക്കാറുള്ള 
പോലെ ദൂരെ നില്ക്കുന്നതും വിചാര്പ്രകിയയില്‍ നിന്നു ഭിന്ന 
വുമായ വിഷയങ്ങളോടാണ്‌ ബന്ധപ്പെട്ടു പ്രവര്‍ത്തിക്കുന്നത്‌. 
അത്‌ തന്നില്‍നിന്നു പുറത്ത്‌, തന്നില്‍നിന്നു ഭിന്നവും വിരു 
ദ്ധസ്വഭാവമുള്ളതുമായ ഏതോ ഒന്നിലേയ്ക്ക്‌ തേടിയെത്തുന്നു. 
യഥാര്‍ത്ഥസത്ത വിചാരത്തില്‍നിന്നു ഭിന്നമാണ്‌; അറിയുന്ന 
വനും അറിയുന്ന വിഷയവും അറിവും (ജ്ഞാതാവും 
ജ്ഞാനവും ജേഞയവും) ഒന്നായിത്തീരുന്നു. ദാര്‍ശനികവി 
ചാരത്തിന്റെ അന്വേഷണം ഇവിടെയെത്തി അവസാനിയ്ക്കു 
ന്നു. ഇതുകൊണ്ടു ആനന്ദത്തിനുമീതെയായി ഒന്നുമില്ല 
എന്നാണ്‌ നിര്‍ദ്ദിഷ്ടമാകുന്നത്‌. അതുതന്നെയാണ്‌ പരമസത്ത. 
ഈ ആനന്ദം നിരന്തരം ക്രിയാശീലവും സുഖാത്മകവുമായ 
ഒരനുഭവമാണ്‌; അഥവാ കഴിവിന്റെ നിര്‍ബ്ബാധമായ പ്രയോഗ 
മാണ്‌. ശുന്യത്തില്‍ വിളയിക്കലല്ല, പ്രാണി പൂര്‍ണ്ണത പ്രാപി 
ക്കലാണിത്‌. “വിവേകദൃഷ്ടിയോടെ നോക്കുന്ന ജ്ഞാനികള്‍ 
അവരുടെ അത്യുല്‍കൃഷ്ടമായ ജ്ഞാനംകൊണ്ട്‌ ആനന്ദരൂ 
പനായും നിത്യസ്വരൂപനായും പ്രകാശിയ്ക്കുന്ന ആത്മാവിനെ 
സാക്ഷാല്‍ക്കരിക്കുന്നു. സത്യം പറഞ്ഞാല്‍ അത്യുല്‍കൃഷ്ട 


5 J 


മായ യഥാര്‍ത്ഥസത്തയെ വിശദീകരിക്കാന്‍ നാം അസമര്‍ത്ഥ 
രാണ്‌, അത്‌ അമൂര്‍ത്തമോ മൂര്‍ത്തമോ എന്ന ചോദ്യം പോലും 
യുക്തിസഹമല്ല. നാം ഏതെങ്കിലും വിധത്തിലതിനെ വിവ 
രിയ്ക്കണമെന്ന്‌ ബൌദ്ധികമായ ആവശ്യങ്ങള്‍ പ്രേരിപ്പിക്കു 
ന്നു. അതിനെ കേവലം അമൂര്‍ത്തമായി ഗണിയ്ക്കുന്നതിനേ 
ക്കാള്‍ മൂര്‍ത്തമായി ഗണിക്കുന്നതാണ്‌ കൂടുതല്‍ യഥാര്‍ത്ഥമാ 
വുക. ഉയര്‍ന്ന തത്വങ്ങളെല്ലാം അതാതില്‍ നിന്നു താഴ്ന്ന തത്വ 
ങ്ങളെക്കാള്‍ മൂര്‍ത്തവും സമവേതവുമാണ്‌. അതുകൊണ്ടു 
്രഹ്മംതന്നെയായ ആനന്ദം മറ്റെല്ലാറ്റിനേക്കാളും സര്‍വ്ൃഗ്രാ 
ഹിയാണ്‌. എല്ലാ വസ്തുക്കളും അതില്‍നിന്നുറന്നു വരുന്നു. 
അതിനാല്‍ത്തന്നെ എല്ലാ വസ്തുക്കളും സ്ഥിതിചെയ്യുന്നു. 
ഒടുവില്‍ എല്ലാം അതിലേക്കുതന്നെ വിലയം പ്രാപിയ്ക്കു 
ന്നു. ഖനിജങ്ങള്‍, വനസ്പതിജഗത്ത്‌, പ്രാണിജാലം, മനു 
ഷ്യസമൂഹം ഇങ്ങനെയുള്ള വിവിധഭാഗങ്ങള്‍ക്ക്‌ ആ പരമോ 
ന്നതസത്തയുമായുള്ള ബന്ധം കേവലം അമൂര്‍ത്തമോ യാന്ത്രി 
കമോ അല്ല. അവയെല്ലാം അവയ്ക്കാധാരഭൂതമാരിക്കുന്ന 
വ്യാപകമായ ഒന്നിനുള്ളില്‍ ഏകിഭൂതമായി നില്‍ക്കുന്നു. ഈ 
ബ്രഹ്മാണ്ഡത്തിലുളള എല്ലാ ഭാഗങ്ങളും സര്‍വ്വ വ്യാപകമായ 
ഈ ആത്മാവിന്റെ അംശങ്ങളാണ്‌. അവ അതാതിന്റെ 
വരുതിക്കുളള കാര്യങ്ങള്‍ നിര്‍വൃഹിക്കാനായി സവിശേഷ 
രൂപം കൈക്കൊണ്ടു നിലനില്‍ക്കുന്നു. ഈ വിഭാഗങ്ങള്‍ക്കൊ 
ന്നിനും സ്വതന്ത്രമായ അസ്തിത്വമില്ല. ആ ഒന്നിന്റെ ആശ്രി 
തഭാഗങ്ങളാണെല്ലാം. വേരുകള്‍ മേലോട്ടും ശാഖകള്‍ 
കീഴ്പോട്ടും പടര്‍ന്നുപിടിച്ച സനാതനമായ ആശ്വത്ഥവ്യക്ഷ 
മുണ്ട്‌. അതു തന്നെയാണ്‌ ഉജ്ജ്വലമായ ബ്രഹ്മം. അതു തന്നെ 
അമൃതം. അഖിലവിശ്വവും അതില്‍ ഒതുങ്ങുന്നു. ഒരു 
വസ്തുവും അതിന്റെ പുറത്തു പോകുന്നില്ല.” 

നാം പരമസത്തയെ ആനന്ദമാണെന്നു വ്യാഖ്യാനിച്ചു. 
ഇതുകൊണ്ട്‌ പരമസത്ത അവ്യാഖ്യേയമാണെന്നു സാധാരണ 
പറഞ്ഞുവരാറുള്ള അഭിപ്രായത്തെ ഖണ്ഡിയ്ക്കുകയാണുണ്ടാ 
യത്‌. സര്‍വ്വാംഗപൂര്‍ണ്ണമായ സത്തയെ അറിയാനുള്ള രചനാ 
ത്മകമായ എല്ലാ പ്രയത്നവും സാധാരണയായി ചെന്നെത്തുക 
മൂര്‍ത്തമായ ഒരു പൂര്‍ണ്ണതയിലാണ്‌. മൂര്‍ത്തമായ ആനന്ദമാണ്‌ 
പ്രാമാണികസത്ത അതവാ വിചാരശക്തിയില്‍ അഭിവ്യക്ത 
മാകുന്ന യഥാര്‍ത്ഥ്യം. ഇതിനെയാണ്‌ രാമാനുജന്‍ സര്‍വ്വോല്‍കൃ 
ഷ്ടമായ ബ്രഹ്മമായി സ്വീകരിച്ചിട്ടുള്ളത്‌. സമസ്തഗുണങ്ങ 
ളില്‍നിന്നും സ്വതന്ത്രമായ വിശുദ്ധ ബ്രഹ്മമാണ്‌ നിരുപാധിക 
സത്ത അഥവാ ശങ്കരന്‍ സ്വീകരിച്ചിട്ടുള്ള നിര്‍ഗ്ഗുണ ്രഹ്മം. 
ആദ്യത്തേത്‌ (രാമാനുജന്റേത്‌) സുവ്യവസ്ഥിതമായ പൂര്‍ണ്ണ 
സത്തയാണ്‌; രണ്ടാമത്തേത്‌ (ശങ്കരന്റേത്‌) അവ്യാഖ്യേയമായ 
യഥാര്‍ത്ഥ്യമാണ്‌. ശങ്കരന്റെ മതത്തിന്നനുസരിച്ച്‌ രണ്ടാമത്തേ 
തുതന്നെയും ഒന്നാമത്തേതായി സ്വയം വിളങ്ങുന്നു. അന്തര്‍ദ്യ 
ഷ്ടികൊണ്ട്‌ ജ്ഞാതമായ സത്തയാകട്ടെ പൂര്‍ണ്ണജ്ഞാനമാ 
ണെന്നു തോന്നുന്നു. 

തര്‍ക്കസിദ്ധമായ അത്യുന്നത സത്തയെയാണോ അഥവാ 
പരമസത്തയെ ആണോആനന്ദമായി ഗണിക്കേണ്ടത്‌ എന്ന 
സന്ദേഹത്തില്‍ നിന്നാണ്‌ എല്ലാ വാദപ്രതിവാദവും ഉത്ഭവിച്ച 
തെന്ന്‌ പ്രത്യക്ഷമാണ്‌. ശങ്കരാചാര്യര്‍ സമര്‍ത്ഥിക്കുന്ന വിധം 
അന്തര്‍ദ്ദര്‍ശനം കൊണ്ട്‌ പ്രാപിക്കേണ്ടതായ സരളമായ നിരു 
പാധിക[ബ്രഹ്മത്തേയും രാമാനുജന്റെ മൂര്‍ത്തമായ പൂര്‍ണ്ണബ്ര 
ഹ്മത്തേയും സ്പഷ്ടമാക്കി വേര്‍തിരിച്ചു കാണിയ്ക്കുന്ന 
തെളിഞ്ഞ അതിര്‍ത്തിരേഖകളൊന്നും ഉപനിഷത്തുകള്‍ വരച്ചു 
വെച്ചിട്ടില്ല. ഇനി നാമതിനെ വേര്‍തിരിയ്ക്കുന്നപക്ഷം മൂര്‍ത്ത 


മായി നിലനില്ക്കുന്ന ഈ പ്രപഞ്ചത്തില്‍ ടി 
വിലയിരുത്താനോ വിശിഷ്ടത സ്വീകരിക്കാനോ നമുക്ക്‌ കഴി 
യാതെ വരും. ഈശ്വരനും ബ്രഹ്മവും പ്രായോഗികമായി ഒന്നു 
തന്നെ എന്നാണ്‌ ഉപനിഷത്തുകള്‍ സൂചിപ്പിക്കുന്നത്‌. ഏറ്റവും 
സൂക്ഷ്മതയോടെ ദാര്‍ശനികദൃഷ്ട്യാ കൃത്യമായി വിവേചനം 
ചെയ്ത്‌ നാം ആത്മബോധത്തോടെ “ഞാനാകുന്നു ഞാന്‍” 
എന്നു പറയുമ്പോള്‍ പരമസത്തയില്‍ നിന്നു അത്യന്തം ചുരു 
ങ്ങിയ, കലപിയ്ക്കാന്‍ മാത്രം കഴിയുന്ന, ലഘു ത്വമുണ്ടെന്നു 
പറയേണ്ടിവരുന്നു. ഈ അര്‍ദ്ധശൂന്യം മതിയായി ശങ്കരന്‍ 
എല്ലാറ്റിനും ആധാരഭൂതവും സത്യവുമായ വിശുദ്ധസത്തയെ 
ദേശകാലങ്ങളാലും കാരണത്താലും ആബദ്ധമായ പ്രപഞ്ച 
ത്തിന്റെ ഉല്‍പത്തിയ്ക്ക്‌ കരണമാക്കിത്തീര്‍ക്കാന്‍ . വിശുദ്ധ 
ബ്രഹ്മത്തെപ്പറ്റി വിചാരം ചെയ്യാന്‍ തുടങ്ങുന്നതോടെ 
ശൂന്യത്തെ ഭേദകതത്വവും അതുപോലെ സര്‍വ്വാധാരവുമാ 
ക്കുന്നുണ്ടെന്ന്‌ ഉപനിഷത്തുകള്‍ പരോക്ഷമായി സ്വീകരിയ്ക്കു 
ന്നു. സംഘടിതമായ പൂര്‍ണ്ണസത്തയായി പിന്നീടു വികസി 
യ്ക്കുന്ന ജ്ഞാനസ്വരൂപനായ ഈശ്വരന്‍ സത്തിന്റെ അധി 
കാംശവും അസത്തിന്റെ ന്യൂനാംശവുമാണ്‌. ബാഹൃതയുമായി 
അതിനു ബന്ധവും കുറവാണ്‌. പരമാര്‍ത്ഥസത്ത പ്രപഞ്ചസ 
ത്തയുടെ രൂപത്തില്‍ പ്രകടമാകുന്നു. ഇതുകൊണ്ടുതന്നെ 
യാണ്‌ പ്രപഞ്ചത്തിലുള്ള വിവിധവസ്തുക്കളും ഉള്‍ക്കൊ 
ള്ളുന്ന യഥാര്‍ത്ഥ സത്തയുടെ തോതുകളെ, പരമസത്ത 
യില്‍നിന്ന്‌ അവയിലേയ്ക്കുള്ള വസ്തുക്കളിലെല്ലാം ദേശം 
കാലം കാരണം എന്നീ സാമാന്യ ഘടകങ്ങളെപ്പോലെത്തന്നെ 
ബ്രഹ്മത്തിന്റെ അഭിവ്യക്തിയും പ്രതൃക്ഷമാകുന്നുണ്ട്‌.രാമാനു 
ജന്റെ മൂര്‍ത്ത്രബഹ്മവും ശങ്കരന്റെ ഈശ്വരനും ആ വിശുദ്ധ 
്രഹ്മത്തോട്‌ ഏറ്റവുമടുത്തു നില്ക്കുന്നവയാണ്‌. ഇതിലുമ 
ധികം അടുപ്പമുള്ള ഒന്നിനെ ഈഹിയ്ക്കാന്‍ കൂടി സാധ്യമ 
ല്ല. സര്‍വ്വോല്‍കൃഷ്ടമായ ബ്രഹ്മമോ അഥവാ ആനന്ദമോ 
വിജ്ഞാനത്തിന്റേയോ ആത്മചൈതന്യത്തിന്റേയോ നിലയില്‍ 
സ്വേച്ഛയാ സ്വീകരിച്ച പരിധികളോടുകൂടി വ്യക്തിരുപനായ 
ഈശ്വരനായിത്തീരുന്നു. ഈശ്വരന്‍ അല്ലെങ്കില്‍ ആത്മാവ്‌ ഏക 
ത്വത്തിന്റെ അസ്തിവാരമാണ്‌; പ്രകൃതി അഥവാ അനാത്മാവ്‌ 
ബഹുത്വതത്വമാണ്‌. 

ബ്രഹ്മവും ആത്മാവും 

വിഷയം വിഷയി, ബ്ഹ്മം ആത്മാ, സാര്‍വൃഭാമതത്വം 
ആത്മതത്വം ഈ യൂഗ്മകങ്ങല്‍ സമാനങ്ങളാണ്‌, അഭിന്നങ്ങ 
ളാണ്‌. ബ്രഹ്മമാണ്‌ ആത്മാവ്‌. “മനുഷ്യനിലുള്ള ഈ ബ്രഹ്മവും 
സൂര്യനിലുള്ള ഈ ബ്രഹ്മവും രണ്ടും ഒന്നുതന്നെയാണ്‌. ജഗ്വേ 
ദത്തില്‍ പ്രതിപാദിച്ച ഈശ്വരന്റെ സര്‍വ്വാതിശായിത്വഭാവന 
ഇവിടെ സര്‍വ്വാന്തര്യാമിയുടെ ഭാവമായി പരിണമിച്ചിരിയ്ക്കു 
ന്നു. അനന്തം സാന്തത്തിനു പുറത്തല്ല; സാന്തത്തിന്നു 
ളളില്‍ത്തന്നെയാണ്‌. ഉപനിഷത്തുകളുടെ ജ്ഞാനപാഠം വിഷ 
യിനിഷ്ഠമായതാണ്‌ ഈ മാറ്റത്തിനുത്തരവാദി. ബ്രഹ്മവും 
ആത്മാവും തമ്മിലുള്ള താദാത്മൃത്തില്‍ ശ്രദ്ധ ചെലുത്തുക! 
എന്നാല്‍ അതിന്റെ മഹത്വം ഉപനിഷത്തുകള്‍ക്കപ്പുറത്ത്‌ അവ 
യുണ്ടായ കാലത്തിനും ദേശത്തിനുമപ്പുറത്ത്‌. എത്തിയിട്ടുള്ള 
തായിക്കാണാം. ഇനിയും എന്തെല്ലാം ദൈവികജ്ഞാനങ്ങളും 
കണ്ടുപിടുത്തങ്ങളുമാണ്‌ വിശ്രമമില്ലാതെ ഗവേഷണം 
ചെയ്യുന്ന ജിജ്ഞാസുക്കളുടെ മുമ്പില്‍ പ്രതൃക്ഷമാകാ 
നിരിയ്ക്കുന്നതെന്നു പറയാന്‍ കഴിയില്ല. ഭാവിയിലെ തത്വവി 
ചാരം നവീനവും അസാധാരണവുമായ ഏതെല്ലാം മാര്‍ഗ്ഗങ്ങ 
ളവതരിപ്പിച്ചാലും ശരി, ഈ ദാര്‍ശനികതത്വം സ്ഥിരമായി 


P 


സെ 


നില്ക്കും. ഇതില്‍ നിന്ന്‌ ഒരുതരത്തിലുള്ള വ്യതിയാനങ്ങളും 


ഈ 
താദാത്മ്യം കേവലം ഒരസ്പഷ്ടസങ്കല്പം മാത്രമല്ല, യുക്തി 


ഉണ്ടാവുക സംഭാവ്യമല്ല.” വിഷയവിഷയികളുടെ 


യുക്തമായ വിചാരം, അനുഭവം, ഇച്ഛാശക്തി ഇവയുടെ ഫലി 
താര്‍ത്ഥമാണിത്‌. പ്രകൃതി വിചാരയോഗ്യവും തോലിപിയ്ക്ക 
പ്പെടാവുന്നതും സ്നേഹിയ്ക്കാന്‍ കൊള്ളാവുന്നതുമായിരുന്നി 
ല്ലെങ്കില്‍ മനുഷ്യാത്മാവിന്‌ അതിനെക്കുറിച്ച്‌ വിചാരിക്കാനോ 
അതിനെ കീഴ്പെടുത്താനോ സ്നേഹിയ്ക്കാനോ കഴിയുമാ 
യിരുന്നില്ല. പ്രകൃതി ഒരു വിഷയിയുടെ വിഷയമാണ്‌. തികച്ചും 
ബുദ്ധിഗമ്യവും യുക്തിസംഗതവും വശപ്പെടുത്താന്‍ കഴിവു 
ള്ളതും സ്നേഹിയ്ക്കാന്‍ അര്‍ഹവുമാണ്‌. മനുഷ്യനുവേണ്ടി 
യാണ്‌ ഇത്‌ നിലനില്ക്കുന്നത്‌. നക്ഷ്രതസമൂഹം അതിന്റെ 
കല്‍ക്കല്‍ കൊളുത്തിവെച്ച ദീപങ്ങളാണ്‌; അന്ധകാരം 
അതിനെ ഉറക്കാനുള്ള താരാട്ടുപാട്ടും. പ്രകൃതി ജീവിതത്തിന്റെ 
ആത്മീയയാഥാര്‍ത്ഥൃത്തിലേയ്ക്ക്‌ നമ്മെ വിളിയ്ക്കുന്നു; 
ആത്മാവിന്റെ ആവശ്യകതകളെ നിറവേറ്റുകയും ചെയ്യുന്നു. 
പ്രകൃതിയെ നിര്‍മ്മിയ്ക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും 
കൊണ്ടുനടത്തുന്നതും എല്ലാം ആത്മാവുതന്നെയാണ്‌. മനു 
ഷ്യന്‍ വിചാരിക്കാന്‍ തുടങ്ങിയ കാലം തൊട്ട്‌ വിഷയ വിഷ 
യികളുടെ ഈ ഏകത്വം, എല്ലാറ്റിലും വ്യാപിച്ചതും എല്ലാറ്റി 
നേയും ത ന്നില്‍ ഉള്‍ക്കൊള്ളുന്നതുമായ ഒരു കേന്ദ്രസത്ത 
യുടെ അസ്തിത്വം; ഭക്തജനങ്ങളുടെ സിദ്ധാന്തമായി വര്‍ത്തി 
യ്ക്കുന്നു. മതപരമായ രഹസ്യവാദവും അഗാധമായ ധര്‍മ്മ 
നിഷ്ഠയും “അതു നീ ആകുന്നു” “തത്വമസി” എന്നത മഹാ 
വാക്യത്തിന്റെ യാഥാര്‍ത്ഥ്യത്തിനു സാക്ഷിയാണ്‌. നമുക്കതു 
മനസ്സിലായില്ലെന്നു വരാം. എന്നാല്‍ അതിനെപ്പറ്റിയുള്ള 
അജ്ഞത നമുക്കതിനെ നിഷേധിയ്ക്കാന്‍ വേണ്ട്ര കാരണ 
മാകുന്നില്ല. 

ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വിവിധധാരണകള്‍ 
ആത്മസംബന്ധികളായ വിവിധാശങ്ങളോടും യോജിയ്ക്കുന്നു 
ണ്ട്‌. മറിച്ചുമുണ്ട്‌. ജാഗൃതി സ്വപ്നം സുഷുപ്തി ആത്മാവിന്റെ 
സമാധ്യവസ്ഥ ഇവയെ പില്‍ക്കാലത്തെ വേദാന്തഗ്രന്ഥങ്ങളില്‍ 
വേര്‍തിരിച്ചു സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്‌. അവ ബ്രഹ്മത്തെ 
സംബന്ധിച്ച വിവിധധാരണകളെ അനുകൂലിയ്ക്കുന്നുമുണ്ട്‌. 
പരബ്രഹ്മം ആനന്ദം തന്നെയാണ്‌. അതു നാലാമത്തെ അതാ 
യത്‌ തുരീയാവസ്ഥയില്‍ അഭിവ്യക്തമാകുന്ന ആത്മ സ്വരൂപം 
തന്നെയാണ്‌. അവിടെ വിഷയവും വിഷയിയും ഒന്നാകുന്നു. 
ദ്രഷ്ടാവും ദൃഷ്ടിയും ദൃശ്യവും (കാണുന്നവനും കാണുന്ന 
കണ്ണും കാണപ്പെടുന്നവസ്തുവും) ഒരു സമ്പൂര്‍ണ്ണ്രഹ്മത്തില്‍ 
സമ്മേളിച്ച്‌ ഏകാകാരമാകുന്നു. ആത്മാവ്‌ മനുഷ്യന്റെ മാന 
സികവും പ്രാണശക്തിഭൂതവുമായ ആത്മഭാവത്തോട്‌ താദാ 
ത്മൃം സ്ഥാപിയ്ക്കു മ്പോള്‍ (ബഹ്മം ഈശ്വരന്റേയും 
മനുഷ്യാത്മാവിന്റേയും ഇടയ്ക്കുള്ള ഹിരണ്യഗര്‍ഭന്‍ അഥവാ 
വിശ്വാത്മാവായി കീഴോട്ടു വരുന്നു. ജഗ്വേദത്തിന്റെ സ്വാധീന 
ശക്തി കാണാം. വിശ്വത്തിന്‌ ഒരു ചേതനയും ഒരിച്ഛാശക്തിയും 
ഉണ്ടെന്ന്‌ കരുതപ്പെടുന്നു. മനസ്സ്‌ എപ്പോഴും ശരീരത്തോടു 
കൂടെയിരിയ്ക്കുന്നു. മനസ്സിന്റെ വിസ്തൃതപരിപാടികള്‍ ശരീ 
രത്തിന്റെ വിസ്തൃത. വ്യവസ്ഥകളോടൊത്തുപോകും. നാം 
ജീവിയ്ക്കുന്ന ഈ വിശ്വത്തിന്‌ സ്വന്തമായി ഒരു മനസ്സുണ്ട്‌; 
ഈ മനസ്സ്‌ ഹിരണ്യഗര്‍ഭനാണ്‌. ഈ വിശ്വാത്മാവിനെസ്സംബ 
ന്ധിച്ചുളള ആശയം ഉപനിഷത്തുകളില്‍ പല നാമങ്ങളിലും 
രൂപങ്ങളിലും കാണാം ഇതിനെ കാര്യബ്രഹ്മമെന്നു പറയുന്നു. 
കാരണബ്രഹ്മമായ ഈശ്വരനില്‍ നിന്ന്‌ ഭിന്നമാണ്‌ ഈ 


കാര്യബ്രഹ്മം; സൃഷ്ടിയ്ക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടേയും 
സമുച്ചയമാണ്‌. അഖില കാര്യങ്ങളുടേയും ചേതനാത്മകമായ 
സമുച്ചയം ബ്രഹ്മം അഥവാ ഹിരണ്യ ഗര്‍ഭനാണ്‌. ഇതു 
സാക്ഷാല്‍ ബ്രഹ്മത്തില്‍ നിന്ന്‌ സര്‍വ്വഥാ ഭിന്നമല്ല. ബ്രഹ്മം 
വിശുദ്ധമാണ്‌, വ്യക്തിയാണ്‌. അതീവ സ്വാത്മരൂപമാണ്‌. 
ഏകവും അദ്വിതീയവുമാണ്‌. ഒരു ഘട്ടത്തിലതു ്രഷ്ടാവായി 
അതായതു ഈശ്വരനായി കാണപ്പെടുന്നു; മറ്റെല്ലാ സമയത്തും 
അതിനെ സൃഷ്ടിയായി അതായതു ഹിരണൃഗര്‍ഭന്റെ രൂപ 
ത്തില്‍ കാണുന്നു. ഈ ബ്രഹ്മാവുകൂടി ബ്രഹ്മത്തില്‍നിന്നാ 
ണുത്ഭവിയ്ക്കുന്നത്‌. “അതുതന്നെയാണ്‌ ബ്രഹ്മാവിന്റെ ഉത്ഭ 
വസ്ഥാനം.” സമസ്തവിഷയപ്രപഞ്ചത്തേയും താങ്ങി നില്ക്കു 
ന്നത്‌ വിഷയിയാണ്‌. ആ വിഷയി, വ്യക്തി രൂപികളായ വിഷ 
യികളെല്ലാം വിലയം പ്രാപിച്ചു കഴിഞ്ഞാലും പ്രപഞ്ചരചന 
യുടെ സങ്കല്പത്തോടുകൂടിയിരിയ്ക്കുന്നു. നാം ആത്മാവും 
നമ്മുടെ ശരീരവും ഒന്നാണെന്നു സങ്കല്പിയ്ക്കുമ്പോള്‍ 
ബ്രഹ്മം വിശ്വരൂപി അതായത്‌ വിരാട്ടായിത്തീരുന്നു. വിരാട്ട്‌ 
സമസ്തവുമാണ്‌. സമ്പൂര്‍ണ്ണസങ്കല്പത്തിന്റെ സാരഭൂതമാണ്‌. 
അഗ്നി അദ്ദേഹത്തിന്റെ ശിരസ്സാണ്‌; സൂര്യചന്ദ്രന്മാര്‍ കണ്ണുക 
ളാണ്‌; നാലു ദിക്കുകളും അദ്ദേഹത്തിന്റെ ചെവികളാണ്‌. അദ്ദേ 
ഹത്തില്‍ നിന്നു തന്നെ ഉല്‍ഭവിച്ച പ്രസിദ്ധങ്ങളായ വേദ 
ങ്ങള്‍ വാക്കാണ്‌. വായു പ്രാണനാണ്‌. സമസ്ത വിശ്വവും 
അദ്ദേഹത്തിന്റെ ഹൃദയമാണ്‌. അദ്ദേഹത്തിന്റെ പാദങ്ങളില്‍ 
വിരാട്ടിന്റെ ശരീരം ഭാതികപ 
ദാര്‍ത്ഥങ്ങളുടെ സംഹിതയാണ്‌. വിരാട്ട്‌ പ്രത്യക്ഷനായ ഈശ്വ 


നിന്നാണ്‌ ഭൂമിയുണ്ടായത്‌. 


രനാണ്‌. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങള്‍ ദിക്കുകളാണ്‌. അദ്ദേ 

ഹത്തിന്റെ ശരീരം പഞ്ചഭൂതങ്ങളാണ്‌; അദ്ദേഹത്തിന്റെ ചേത 

നയാകട്ടെ “ഞാന്‍ സര്‍വ്വവുമാണ്‌” എന്ന ഭാവനയാല്‍ പ്രകാ 
ശിയ്ക്കുന്നതുമാണ്‌. വിരാട്പുരുഷന്റെ വികാസത്തിനു 

മുമ്പായി വിശ്വപ്രജ്ഞയെന്നോ ഹിരണ്യ ഗര്‍ഭനെന്നോ പറയുന്ന 
സൂ്രത്മാവിന്റെ വികാസമുണ്ടായിക്കഴിഞ്ഞിരിയ്ക്കുന്നു. 

സൂക്ഷ്മശരീരങ്ങളുടെ സംഹിതയാണദ്ദേഹത്തിന്റെ വാഹനം. 
ഹിരണ്യഗര്‍ഭനു ശേഷമാണ്‌ വിരട്ട്‌ പ്രാദുര്‍ഭവിയ്ക്കുന്നത്‌. 

വിരാട്ടിന്റെ രൂപത്തില്‍ ഹിരണ്യഗര്‍ഭന്‍ പ്രതൃക്ഷനാകുന്നു. 

പരമാര്‍ത്ഥസത്ത സല്‍, ചില്‍, ആനന്ദം - അതായത്‌ സ്ഥിതി 

ചേതന പരമസുഖം എന്നിവയുടെ രൂപത്തിലാണ്‌ വര്‍ണ്ണിയ്ക്ക 
പപ്പെട്ടിട്ടുള്ളത്‌. “ജ്ഞാനം, ശക്തി, ക്രിയ ഇവയാണതിന്റെ 

സ്വരൂപം.” അതു സ്വയം കാരണമാണ്‌. ബ്രഹ്മംസത്തും 

ചില്‍സ്വരൂപവും അനന്തവുമാണ്‌. പരമാര്‍ത്ഥസത്ത ഒരു വിചാ 
രമല്ല; ഒരു ശക്തിയല്ല; തീരെ അനാസക്തമായ ബാഹ്യവ 

സ്തുവുമല്ല. എന്നാലത്‌ സമസ്തസാരഭുതമായ തത്വത്തി 

ന്റേയും ജീവിതസത്തയുടേയും ആദര്‍ശത്തിന്റേയും 

യാഥാര്‍ത്ഥ്യത്തിന്റേയും ജ്ഞാനം, പ്രേമം, സൌന്ദര്യം ഇവയു 

ടേയും സജീവമായ ഐക്യമാണ്‌. അത്‌ നിഷേധാത്മകമായ 

അനിശ്ചിതതത്വമല്ലെന്നിരിയ്ക്കിലും മുമ്പു പറഞ്ഞപോലെ 

“നേതി നേതി” എന്ന്‌ നിഷേധിച്ചുകൊണ്ടേ അതിനെ വര്‍ണ്ണി 

യ്ക്കാനൊക്കുകയുളളു. 


ജീവാത്മാവ്‌ 


സീമിതപദാര്‍ത്ഥങ്ങളില്‍ ജീവാത്മാവിന്‌ അത്യുന്നതയാ 
ഥാര്‍ത്ഥ്യമുണ്ടെന്നും ഉപനിഷത്തുകള്‍ സ്ഥാപിയ്ക്കുന്നു. അത്‌ 
പരബ്രഹ്മമല്ലെങ്കിലും പരബ്രഹ്മത്തോടേറ്റവുമടുത്തു നില്ക്കു 
ന്നു. സാന്തമായ ജീവാത്മാവിനെ വിശ്വത്തിന്റെ പ്രതിബിബം 
ബമെന്ന നിലയില്‍ വര്‍ണ്ണിയ്ക്കുന്ന ഉപനിഷദ്വാക്യങ്ങളുമു 
ണ്ട്‌. സാന്തം അനന്തമായിത്തീരാന്‍ വേണ്ടി പ്രയാസപ്പെടുന്ന 


ത ൮- 


പ്രക്രിയയാണ്‌ ഈ അഖിലവിശ്വംതന്നെ. ഈ പ്രക്ഷുബ്ധാ 
വസ്ഥ ജീവാത്മാവിലും കാണുന്നു. തൈത്തിരീയോപനിഷ 
ത്തിന്നനുസരിച്ച വിശ്വര്രഹ്മാണ്ഡത്തിന്റെ പല ഘടകങ്ങളും 
ജീവാത്മാവില്‍ കാണുന്നുണ്ട്‌. അഗ്നിയും ജലവും പൃഥ്വിയും 
അനന്തസത്തയോടുചേര്‍ന്നാണ്‌ ജീവാത്മാവിനെ സൃഷ്ടിച്ചി 
ട്ടുള്ളതെന്നു പറഞ്ഞിരിയ്ക്കുന്നു. 


യഥാര്‍ത്ഥ സത്തയുടെ വിവിധാവസ്ഥകള്‍ ഒത്തുചേരുന്ന 
സമ്മേളനസ്ഥാനമാണ്‌ മാനവന്‍. പ്രാണന്‍ വായുവിനും അതാ 
യത്‌ ശരീരത്തിലെ ശ്വാസോച്ഛ്വാസം ജഗത്തില്‍ നിരന്തരം 
വീശുന്ന കാറ്റിനും, മനസ്സ്‌ ആകാശത്തിനും അതായത്‌ മാനവ 
മനസ്സ്‌ വിശ്വത്തിലെ അന്തരീക്ഷ(ഈതര്‍)ത്തിനം അനരൂപ 
ങ്ങളായിരിക്കുന്നു. സ്ഥുലശരീരമാകട്ടെ വിശ്വത്തിന്റെ ഭാതി 
കവസ്തുക്കളോടും ആനുരുൂപ്യം വഹിക്കുന്നു. മനുഷ്യാത്മാ 
വിന്‌ ജീവല്‍സത്തയുടെ എല്ലാ അവസ്ഥകളോടും അടിമുടി 
ബന്ധമുണ്ട്‌. അതിനുള്ളില്‍ ഒരു ദിവ്യതത്വമുണ്ട്‌. അതുകൊ 
ണ്ടാണ്‌ നാം പരമാനന്ദം നല്‍കുന്ന ചേതന എന്നു വ്യവഹരി 
ക്കുന്ന ആനന്ദാവസ്ഥയുണ്ടാകന്നത്‌. അതുവഴി അപൂര്‍വ്വസ 
ന്ദര്‍ഭങ്ങളില്‍ നമുക്ക്‌ (മനുഷ്യാത്മാവിന്‌) ്രഹ്മത്തോട്‌ ഏറ്റ 
വുമടുത്ത സമ്പര്‍ക്കമുണ്ടാകുന്നു. സീമിതമായ “അഹം' അല്ലെ 
ങ്കില്‍ ശരീരധാരിയായ ജീവന്‍ ഇന്ദ്രിയങ്ങളോടും മനസ്സോടും 
ബന്ധിച്ചു നില്‍ക്കുന്ന ആത്മാവാണ്‌. 


വിഭിന്നതത്ത്വങ്ങള്‍ അസ്ഥിരമായ സമാനതയോടെ 
വര്‍ത്തിയ്ക്കുന്നു. “രണ്ടു പക്ഷികളുണ്ട്‌. ഒരേ തലത്തിലുള്ള 
വ, അത്യന്തമിത്രങ്ങള്‍. ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിയ്ക്കു 
ന്നു. അവയിലൊന്ന്‌ മധുരമായ ഫലം തിന്നുകൊണ്ടിരി 
യ്ക്കുന്നു. എന്നാല്‍ മറ്റേത്‌ തന്‍ തിന്നാതെ അത്‌ നോക്കി 
ക്കൊണ്ടിരിക്കുന്നു. അതേ വ്ൃക്ഷത്തിന്മേല്‍ വിശ്വ വൃക്ഷത്തി 
ന്മേല്‍- മനുഷ്യന്‍ ഈശ്വരനോടു കൂടെ താമസിക്കുന്നു. തന്നെ 
ചുറ്റി പിടിച്ചിരിയ്ക്കുന്ന ക്ലേശങ്ങളും കഷ്ടങ്ങളും കാരണ 
മായി മൂര്‍ച്ഛിക്കുന്നു; തന്റെ നിസ്സഹായാവസ്ഥയില്‍ ദുഃഖിക്കു 
ന്നു. എന്നാല്‍ അത്‌ മറ്റേതിനെ ക്കാണുമ്പോള്‍ ജഗല്‍പ്രഭുവായ 
തന്റെ കൂട്ടുകാരനെ കാണുമ്പോള്‍ - ആ ദവ്യ സന്നിധിയില്‍ 
മതിമറന്നാഹ്ലാദിക്കുന്നു. ഹാ എന്തൊരു ജ്യോതിസ്സ്‌! അതോടെ 
അവന്റെ ശ്ലേശങ്ങള്‍ ദൂരെയകലുന്നു.” പ്രാകൃതനും ദിവ്യനും 
തമ്മില്‍ സ്ഥിരമായ പൊരുത്തം പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ല. ജീവാ 
ത്മാവിന്റെ സത്ത നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. 
താനല്ലാത്ത ഒന്നിനെ പ്രാപിക്കാന്‍ പിന്‍തുടര്‍ന്നു പ്രയത്നി 
ച്ചുകൊണ്ടിരിക്കുന്നു. മനഷ്യനിലുള്ള ജീവാത്മാവ്‌ അഭിമു 
ഖീകരിക്കുന്നപ്രശ്നമാണ്‌ നാനാത്വം. അതില്‍ ഏകത്വം 
സ്ഥാപിക്കാന്‍ അനന്താത്മാവ്‌ ജീവാത്മാവിനെ ആഹ്വാനം 
ചെയ്തുകൊണ്ടിരിക്കുന്നു. സാന്തവും അനന്തവും തമ്മിലുള്ള 
ഈ പിടിവലി വിശ്വപ്രക്രിയയിലുടനീളമുള്ളതാണ്‌. അത്‌ മാന 
വചേതനയിലെത്തി മൂര്‍ദ്ധന്യം പ്രാപിക്കുന്നു. അവന്റെ ജീവി 
തത്തിലെ ബൌദ്ധികവും വൈകാരികവും നൈതികവുമായ 
എല്ലാ വശത്തും ഈ സംഘര്‍ഷം അനുഭവപ്പെടുന്നു. 
വ്യക്തിത്വം നിശ്ശേഷം വിലയിപ്പിക്കുകയും, സാന്തത്തെ അന 
ന്തമാക്കി പരിവര്‍ത്തനം ചെയ്യുകയും, മാനവതയെ ദിവ്യത 
യില്‍ മുഴുകിക്കയും ചെയ്താല്‍ മാത്രമേ മനുഷ്യന്‍ പൂര്‍ണ്ണ 
പ്രേമത്തിന്റേയും പൂര്‍ണ്ണസ്വാതന്ത്രത്തിന്റേയും നിത്യസത്യങ്ങള്‍ 
വിളങ്ങുന്ന ഈശ്വരസാഗ്രാജ്യത്തിലേയ്ക്ക്‌ പ്രവേശം ലഭിക്കു 
കയുള്ളു. എന്നാലത്‌ മാനവരൂപം ധരിച്ച്‌ സാന്തമായി വര്‍ത്തി 
ക്കുന്നേടത്തോളം അതിന്‌ ഫല്പ്രാപ്തിയുണ്ടാവില്ല. അന്തിമ 
ലക്ഷ്യം പ്രാപിക്കാനും കഴിയില്ല. ഈ സംഘര്‍ഷത്തിന്നാധാ 


രമായി കാണപ്പെടുന്ന സത്ത തന്നില്‍നിന്നു Sn 
വിരല്‍ചുണ്ടുന്നു; അതുകൊണ്ട്‌ മാനജീവിതത്തേയും അതി 
ക്രമിച്ചു മുകളിലോട്ട്‌ പോകേണ്ടതായി വരുന്നു. സാന്തമായ 
ജീവാത്മാവ്‌ സ്വയംപൂര്‍ണ്ണമായ സത്തയല്ല. അങ്ങിനെയാണെ 
ങ്കില്‍ പരമാത്മാവ്‌ ജീവാത്മാവിനാല്‍ പരിമിതമായ മറ്റൊരു 
സ്വന്ത്രവ്യക്തിയായിപ്പോകും. ആത്മാവിന്റെ യഥാര്‍ത്ഥതയാണ്‌ 
അനന്തം. ഒഴിവാക്കേണ്ടുന്ന അയഥാര്‍ത്ഥതയാണ്‌ സാന്തം. 
അന്തര്യാമിയായ ആത്മാവിനെ വേര്‍പെടുത്തിയാല്‍ സാന്ത 
നായ ജീവാത്മാവ്‌ തന്നുള്ളിലുളള യഥാര്‍ത്ഥതയേയും കൈവി 
ട്ടുകളയുന്നു. അനന്തത്തിന്റെ സാന്നിധ്യം ഉള്ളിലുണ്ടാകുന്ന 
തുകൊണ്ടാണ്‌ മനുഷ്യാത്മാവിന്‌ ഉയര്‍ന്ന പദവി ലഭിക്കുന്ന 
ത്‌. ജീവാത്മാവ്‌ ഉണ്ടാകുന്നതും നിലനില്‍ക്കാന്‍ കഴിയുന്നതും 
വിശ്വ ജീവിതത്തില്‍നിന്നാണ്‌. ആത്മാവ്‌ പൂര്‍ണ്ണമാണ്‌. (Sub 
Specie acternitztis) ആത്മാക്കള്‍ ഒന്നു മറ്റൊന്നിനെ അകലെ 
മാറ്റുകയും അന്യോന്യം ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു 
എന്ന സിദ്ധാന്തിക്കുന്ന ഒരു മനഃശാസ്ത്രതത്വമുണ്ട്‌. ഈ 
ബഹിഷ്കൃതാവസ്ഥയുടെ പ്രതീതികൊണ്ടുമാത്രം ആത്മാവ്‌ 
സര്‍വ്വഥാ വേറിട്ടു നില്‍ക്കുന്നു എന്നു അനുമാനിക്കേണ്ടതി 
ല്ല. ഇവിടെ പൃഥക്ത്വം ഒരു തരത്തില്‍ ഭേദ്രീതീതി മാത്രമാ 
ണ്‌. ഇതിനെ സാദൃശ്യമായിട്ടാണ്‌ കരുതേണ്ടത്‌. അല്ലാത്ത 
പക്ഷം ഇത്‌ കേവലം നമ്മുടെ മനസ്സുകളുടെ അപകര്‍ഷണ 
മായ്‌ പോകും. വേറിട്ടുനില്‍ക്കുന്ന ആത്മാക്കളുടെ സങ്കല്‍പം 
സത്യം, നന്മ, സ്നേഹം എന്നീ ആദര്‍ശങ്ങള്‍ക്ക്‌ സ്ഥാനം 
നല്‍കുകയില്ല. ഇപ്രകാരം മനഷ്യന്‍ ഇന്നുള്ള നിലയില്‍ 
പൂര്‍ണ്ണനല്ലെന്നും ഇന്നു യഥാര്‍ത്ഥത്തിലുള്ള ആത്മാവിനേ 
ക്കാള്‍ ഉയര്‍ന്ന ഏതോ ഒന്നുണ്ടെന്നും അതിനെ പ്രാപിക്കു 
ന്നതു മനഃശാന്തിക്ക്‌ അത്യാവശ്യമാണെന്നും ഒരു മുന്‍ധാര 
ണയുണ്ടാകുന്നു. ജീവാത്മാവിന്റെ സ്വതന്ത്രസത്തയെ പരിശോ 
ധിച്ചാല്‍ അതൊരു വെറും ശ്രമം മാത്രമാണെന്നു നമുക്കു 
മനസ്സിലാകും. സമുദായത്തില്‍നിന്നകന്നാല്‍ മനുഷ്യന്‍ പിന്നെ 
യെന്തൊന്നാണ്‌? മനുഷ്യന്‍ തന്നില്‍ തന്നെയുള്ള സാമാന്യമ 
നസ്സാണ്‌ യാഥാര്‍ത്ഥ്യം നല്‍കുന്നത്‌. സ്വന്തം നിലയില്‍ അവന്‍ 
മറ്റെന്തായാലും മാനവനാകുന്നില്ല. വിവിധരുപങ്ങളിലുള്ള 
സമുദായചേതനയെ സംബന്ധിച്ചേടത്തോളം ഇത്‌ സത്യമാ 
ണെങ്കില്‍, ഒട്ടും കുറവല്ല, സാമുദായികതയേക്കാള്‍ കൂടുതല്‍ 
ഉല്‍കൃഷ്ടമായ സാമാന്യമനസ്സിനെസ്സംബന്ധിച്ചും! സാന്തങ്ങ 
ളായ മനസ്സുകള്‍ മതത്തിലും മതത്തിനുവേണ്ടിയും ആധ്യാ 
ത്മികമായ ഒരു പൂര്‍ണ്ണഘടകത്തെ നിര്‍മ്മിക്കുന്നുണ്ട്‌. എന്നാല്‍ 
യഥാര്‍ത്ഥത്തിലവയ്ക്ക്‌ അവസാനം നോക്കുമ്പോള്‍ കാണാ 
വുന്ന മൂര്‍ത്തരുപമില്ല. ഒരദൃശ്യസമുദായത്തിലെ അംഗങ്ങള്‍ 
എന്ന നിലയ്ക്കല്ലാതെ അവയ്ക്കു തിരെ യാഥാര്‍ത്ഥ്യവുമി 
ല്ല. ചുരുക്കത്തില്‍ പറയാം, അന്തര്യാമിയായ ആത്മാവിനെ 
ഒഴിച്ചുമാറ്റിയാല്‍ പിന്നെ മതത്തിനു വേറെ ആത്മാക്കള്‍ 
ബാക്കിയുണ്ടാവില്ല. 


വ്യക്തിയായ ജീവാത്മാവ്‌ താഴ്ന്ന തരത്തില്‍പെട്ട ജഡ 
പ്രകൃതിയോട്‌ മത്സരിച്ചു ലോകത്തില്‍ ഉന്നതനായി നില്‍ക്കു 
ന്നുണ്ടെങ്കിലും അനുഭവയോഗ്യങ്ങളായ ഉന്നതവസ്തുക്കളില്‍ 
സമുന്നതനല്ല. നിരന്തരം പ്രയത്നിക്കുന്നതും എന്നാല്‍ സ്വര 
ച്ചേര്‍ച്ചയില്ലാത്തുമായ മനുഷ്യാത്മാവ്‌ തന്റെ ആത്മസ്വാത 
ന്ത്യവും സമരസത സാധിച്ചാലുള്ള ആഹ്ലാദവും ആനന്ദസ്വ 
രൂപമായ ബ്രഹ്മാനന്ദരസവും ആര്‍ജ്ജിക്കേണ്ടതുണ്ട്‌. മനു 
ഷ്യന്റെ ഉളളിലുള്ള ഈശ്വരന്‍ തന്നെത്താന്‍ തിരിച്ചറിയുമ്പോള്‍ 
മാത്രമേ, ആദര്‍ശം അതിന്റെ ഫലപ്രാപ്തിയിലെത്തുമ്പോഴേ 


P 


Pp 


മനുഷ്യനു തന്റെ പരമലക്ഷ്യത്തെ പൂര്‍ണ്ണമാക്കാന്‍ കഴിയൂ. 
മത്സരങ്ങളും അന്യോന്യവിരോധങ്ങളും ജീവിതത്തിലെ വിരോ 
ധാഭാസങ്ങളും അപൂര്‍ണ്ണമായ വികാസത്തിന്റെ ലക്ഷണങ്ങ 
ളാണ്‌. അതിന്നെതിരായി പരസ്പരപ്പൊരുത്തവും സന്തോ 
ഷവും ശാന്തിയും വികാസ്ര്രകിയ പൂര്‍ണ്ണമായെന്നതിനു 
തെളിവാകുന്നു. ജീവാത്മാവുതന്നെയാണ്‌ യുദ്ധക്ഷേത്രം. അവി 
ടെത്തന്നെയാണ്‌ മത്സരം നടക്കുന്നത്‌. ആദര്‍ശം പൂര്‍ണ്ണമാ 
കുവാന്‍ യുദ്ധം അവസാനിയ്ക്കണം; വിരോധങ്ങളില്‍നിന്നു 
ണ്ടായ വേദന ശമിക്കുകയും വേണം. അപ്പോഴേ പൂര്‍ത്തിയെ 
ത്തിയ മനുഷ്യനില്‍ ആരംഭിക്കുന്ന ഈശ്വരനെ പ്രാപിക്കാ 
നുള്ള പ്രവണതയ്ക്ക്‌ തികച്ചും ഫലപ്രാപ്തിയുണ്ടാവൂ. ജഗ 
ത്തിലെ മറ്റെല്ലാ വസ്തുക്കളേക്കാളും ഉയര്‍ന്നവനാണ്‌ മനു 
ഷ്യന്‍. അനന്തത്തോടു ചേര്‍ന്ന ഒന്നാകുമ്പോഴാണ്‌ അവന്റെ 
പരമലക്ഷ്യം നിറവേറുക. പ്രകൃതിയില്‍ ജീവശക്തി ഒളിഞ്ഞി 
രിപ്പുണ്ട്‌. ജീവിതം വികസിക്കുമ്പോള്‍ പ്രകൃതിയുടെ പരമ 
ലക്ഷ്യം നിറവേറുന്നു. ജീവശക്തി തന്നില്‍ ചേതനയെ ഒളി 
പ്പിച്ചു സൂക്ഷിക്കുന്നു; അതു ചേതനയെ തികച്ചും മോചി 
പ്പിച്ചു കഴിയുമ്പോള്‍ ജീവന്റെ ലക്ഷ്യവും പൂര്‍ണ്ണമാകുന്നു. 
പ്രജ്ഞയുണര്‍ന്നു പ്രത്യക്ഷമാവുമ്പോഴാണ്‌ ചേതനയുടെ 
ലക്ഷ്യം പൂര്‍ത്തീകരിക്കുന്നത്‌. ഉന്നതമായ അന്തര്‍ദ്ദര്‍ശന 
ത്തിലെത്തി മുഴുകുമ്പോള്‍ പ്രജ്ഞയുടെ സത്യം സംസിദ്ധ 
മാകുന്നു. ആ അന്തര്‍ദ്ദര്‍ശനമാകട്ടെ വിചാരമോ വികാരമോ 
ഇച്ഛയോ അല്ല; വിചാരത്തിന്റെ ലക്ഷ്യവും ഇച്ഛയുടെ പ്രാപ്യ 
സ്ഥാനവും വികാരത്തിന്റെ പൂര്‍ണ്ണതയുമാണ്‌. സാന്തമായ 
ജീവാത്മാവ്‌ പരമാത്മാവിനെ താനെങ്ങുനിന്നിറങ്ങിവന്നുവോ 
ആ പരബ്രഹ്മത്തെ പ്രാപിക്കുമ്പോള്‍ ആത്മീയജീവിതവും 
ലക്ഷ്യം പ്രാപിക്കുന്നു. “ജ്ഞാനിയായ ഒരു മനുഷ്യന്‍ ജീവാ 
ത്മാവ്‌ സര്‍വൃസ്വവുമാകുന്നു. ഈ ഐക്യം ഒരിക്കല്‍ കണ്ടു 
കഴിഞ്ഞ ആള്‍ക്ക്‌ പിന്നീട്‌ ദുഃഖമെന്ത്‌? കഷ്ടമെന്ത്‌?” 


ഉപനിഷത്തുകളിലെ ധര്‍മ്മശാസ്ത്രം 


ജഗത്ത്‌ പുറപ്പെട്ടുവരുന്നത്‌ പരമാത്മാവില്‍ നിന്നാണ്‌. 
അതുകൊണ്ടു അവിടെത്തന്നെ വിശ്രമസ്ഥാനം കണ്ടെത്തണം. 
്രപഞ്ചപ്രകിയയിലാദ്യന്തം സാന്തനങ്ങളനന്തമാക്കാന്‍ നട 
ത്തുന്ന പരിശ്രമം നാം കാണുന്നു. ബാക്കിയുള്ള ഇതരസാം 
സാരിക വസ്തുക്കളെ പ്പോലെത്തന്നെ മനുഷ്യന്‍ തന്നില്‍ അന 
ന്തത്തിന്റെ സമ്മര്‍ദ്ദമുണ്ടെന്നറിഞ്ഞ്‌ സര്‍വ്വോന്നതനായ പരമാ 
ത്മാവിനെ ഗ്രഹിയ്ക്കാന്‍ കൈ നീട്ടുന്നു. എല്ലാ പക്ഷികളും 
തങ്ങളുടെ ആവാസവൃക്ഷത്തിലേയ്ക്ക്‌ പറന്നു പോകും 
പോലെ ഈ ജഗത്താകെ ആ പരമാത്മാവിലേയ്ക്ക്‌ പോകു 
ന്നു “ഞാന്‍ അങ്ങിരിയിക്കുന്നപോലെത്തന്നെ അങ്ങയില്‍ 
പ്രവേശിയ്ക്കട്ടെയോ? പ്രഭോ അങ്ങെന്നില്‍ പ്രവേശിയ്ക്കു 
ഞാന്‍ പവിത്രനും ശുദ്ധനുമാകട്ടെ, പ്രഭോ” “അങ്ങ്‌ എന്റെ 
വിശ്രമസ്ഥാനമാണ്‌.” ഈശ്വരനോട്‌ ഐക്യം പ്രാപിക്കലാണ്‌ 
മനുഷ്യന്റെ ആദര്‍ശം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും 
അനന്തത്തെ തിരയുകയാണ്‌; എന്നാല്‍ മനുഷ്യനുമാത്രമേ പര 
മലക്ഷ്യത്തെക്കുറിച്ചു ധാരണയുള്ളു ഇതു തന്നെയാണ്‌ മനു 
ഷ്യചേതനയും മറ്റു ്രാപഞ്ചികപദാര്‍ത്ഥങ്ങളുമായിട്ടുള്ള അ 
ന്തരം. യുഗയുഗാന്തരങ്ങളായി നടക്കുന്ന വികാസപരിണാമ 
ങ്ങള്‍ക്കു ശേഷമാണ്‌ മനുഷ്യന്‍ മഹത്തായ വിഷ്വപദ്ധതിയെ 
ക്കുറിച്ച്‌ ബോധമുണ്ടായത്‌. അനന്തത്തിന്റെ ആഹ്വാനങ്ങളെ 
അറിയാന്‍ അവനേ കഴിയൂ. അവന്‍ തന്നെക്കാത്തിരിയ്ക്കുന്ന 
സ്വര്‍ഗ്ഗീയപദവിയിലേയ്ക്കു ബോധപൂര്‍വ്വം സഞ്ചരിയ്ക്കുകയും 
ചെയ്യുന്നു. പര്രബഹ്മം സാന്തനായ ജീവാത്മാവിനു ചെന്നെ 


K 


ഇത്‌ അത്യന്തം ഉന്നതവും പൂര്‍ണ്ണവുമാണ്‌ ഏറ്റവുമധികം 


ത്താനുള്ള നിശ്ചിതലക്ഷ്യമാണ്‌. 


ആശാസ്യമായ ആദര്‍ശമാണ്‌. ഇക്കാര്യം പലവിധത്തിലും 
്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്‌. “അത്‌ വിശപ്പില്‍നിന്നും ദാഹ 
ത്തില്‍നിന്നും സങ്കടത്തില്‍നിന്നും പരിശ്രമത്തില്‍ നിന്നും 
വാര്‍ദ്ധകൃത്തില്‍നിന്നും മൃത്യുവില്‍നിന്നും മേലേയാണ്‌.” 
“വിശ്വചക്ഷുസ്സായ സൂര്യന്‍ അത്യന്തം ദൂരത്തു സ്ഥിതി 
ചെയ്യുന്നു; കണ്ണുകള്‍ക്കുണ്ടാകുന്ന രോഗങ്ങളൊന്നും ബാധി 
യ്ക്കന്നുമില്ല. അതു പോലെത്തന്നെ അഖിലപ്രാണികളിലും 
കുടികൊള്ളുന്ന ഈ ഏകാത്മാവ്‌ എല്ലാറ്റില്‍നിന്നും അകന്നു 
സംസാര ദുഃഖങ്ങളൊന്നും വ്യാപിയ്ക്കാതെ നിര്‍ല്ലിപ്തനായി 
നിലകൊളളുന്നു. നാനാത്വപ്രപഞ്ചത്തില്‍ ജീവിയ്ക്കുന്ന, ഒരു 
ക്ഷുദ്രാത്മാവിന്‌ സര്‍വ്വസ്വവും പണയപ്പെടുത്തുക, രോഗ 
ങ്ങള്‍ക്കും കഷ്ടാനുഭവങ്ങള്‍ക്കും വിധേയനായി വര്‍ത്തിക്കു 
ക, ഇതൊക്കെ തീര്‍ച്ചയായും നിര്‍ഭാഗ്യമാണ്‌. സാന്ത സത്ത 
യിലേക്കു നയിക്കുന്ന കാരണങ്ങളെ ഒഴിവാക്കുക മനുഷ്യന്റെ 
സാധാരണമായ ഉദ്ദേശ്യമാണ്‌. നാനാത്വത്തില്‍ നിന്നു ഏക 
ത്വത്തിലേക്കു മടങ്ങിവരിക ഒരാദര്‍ശലക്ഷ്യമാണ്‌; അത്‌ പര 
മ്രപധാനവുമാണ്‌. അതു മനുഷ്യര്‍ക്കാകെ സംതൃപ്തിയുള 
വാക്കുന്നു. തൈത്തിരീയോപനിഷത്തിന്നനുസരിച്ച്‌ അത്‌ 


““പ്രാണാരാമം മന ആനന്ദം ശാന്തിസമൃദ്ധം അമൃത”മാണ്‌. 


“ജീവനും മനസ്സിനം സന്തോഷവും, ശാന്തിയുടേയും, നിത്യ 
തയുടേയും പൂര്‍ണ്ണതയുമാണ്‌. നാം കൊതിച്ചു പിന്‍തുടര്‍ന്നു 
കൊണ്ടിരിക്കുന്ന താണതരം ലക്ഷ്യങ്ങള്‍ ജീവിത ശരീര 
ത്തേയും മാനസികമായ ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തി 
യെന്നു വരാം. എന്നാല്‍ അതെല്ലാം ഇതിലുള്‍പ്പെടുന്നു; ഇത്‌ 
അവയെ അതിശയിച്ചു നില്‍ക്കുന്നു. നമ്മുടെ മുമ്പില്‍ ജീവി 
തത്തിലെ വിഭിന്നനിലകള്‍ക്കനുയോജ്യമായ പലതരം സുഖ 
ങ്ങളുമുണ്ട്‌; ജീവനശക്തി നല്‍കുന്ന സുഖം, ഇന്ദ്രിയാനുഭവ 
ജന്യമായ സുഖം, മാനസികസുഖം, ബുദ്ധിപരമായ സുഖം 
അങ്ങിനെ പലതും. എന്നാല്‍ എല്ലാറ്റിലും വെച്ച്‌ ഉന്നതവും 
ഉല്‍കൃഷ്ടവുമായ സുഖം “ആനന്ദം” തന്നയാണ്‌.” 
സദാചാരജീവിതത്തെപ്പറ്റി ചര്‍ച്ച തുടരുന്നതിനുമുമ്പായി 
ഉപനി ഷത്തുകളിലെ ദര്‍ശനപദ്ധതിയില്‍ സദാചാരനിയമങ്ങള്‍ 
ഉണ്ടാകാമെന്ന അഭിപ്രായത്തിന്നെതിരായി ഉന്നയിയ്ക്കുന്ന 
ആക്ഷേപങ്ങളെക്കുറിച്ചു വിചാരം ചെയ്തുനോക്കാം. എല്ലാം 
ഒന്നാണെങ്കില്‍ സദാചാരപരമായ ബന്ധങ്ങള്‍ എങ്ങിനെയാ 
ണുണ്ടാവുക എന്നൊരു ചോദ്യം പൊങ്ങിവരാറുണ്ട്‌. പര 
ബ്രഹ്മം പൂര്‍ണ്ണമാണെങ്കില്‍ പിന്നീട്‌ അതിനെ പ്രാപിയ്ക്കാ 
നുള്ള പ്രയത്നത്തിന്റെ ആവശ്യംതന്നെയുണ്ടോ? ഒറ്റപ്പെടലും 
പരസ്പരഭേദവും മനുഷ്യജീവിതങ്ങളില്‍ മൌലികമായിട്ടുണ്ടെ 
ങ്കില്‍ പിന്നെ നമ്മോട്‌ അയല്‍ക്കാരനെ സ്നേഹിയ്ക്കാനും 
സ്നേഹത്താല്‍ സംസാരത്തിന്റെ ഐക്യം നേടാനും പറയു 
ന്നതിനര്‍ത്ഥമില്ല എന്നാണ്‌ ഉപനിഷത്തുകള്‍ ചൂണ്ടിക്കാട്ടുന്ന 
ത്‌. അയല്‍ക്കാരനെ സ്നേഹിക്കാന്‍ നമ്മോട്‌ കല്‍പിക്കു 
ന്നുണ്ടെങ്കിലത്‌ എല്ലാം തന്നെ ഒരൊറ്റ യഥാര്‍ത്ഥസത്തയില്‍ 
സ്ഥിതിചെയ്യുന്നതുകൊണ്ടാണ്‌. ബാഹ്യവും അസ്ഥിരവുമായ 
വ്യത്യസ്തതകളെ അതിവര്‍ത്തിച്ചാല്‍ ഞാനും എന്റെ അയല്‍ 
ക്കാരനും അന്തരാത്മാവില്‍ ഒന്നു തന്നെയാണ്‌. പൂര്‍ണ്ണമായു 
നിത്യമായും വിശുദ്ധനും ബലവാനുമായ യാര്‍ത്ഥാത്മാവ്‌ ദേശ 
കാലാടിസ്ഥാനത്തില്‍ നടക്കുന്ന പരിവര്‍ത്തനങ്ങളില്‍ നിന്നും 
ദേശകാലങ്ങളില്‍ സ്ഥാനംപിടിച്ചിരിക്കുന്ന മറ്റെല്ലാറ്റില്‍ നിന്നും 
അതീതനുമാണ്‌. നാം സ്വന്തം ജീവിതത്തിലും അന്യരുടെ 


3 


ജീവിതത്തിലും ഏകഭാവം കാണുക എന്നാണ്‌ തികഞ്ഞ നന്മ 
യോടുകൂടി ജീവിയ്ക്കുക എന്നതിന്റെ താല്‍പര്യം. സാന്തനായ 
ആത്മാവ്‌ അതിന്റെ സങ്കുചിതമായ വ്യക്തിത്വത്തെ അതി 
വര്‍ത്തിച്ചു പൂര്‍ണ്ണത്തോടു താദാത്മ്യം പ്രാപിക്കുമ്പോഴേ മനു 
ഷ്യന്റെ ധാര്‍മ്മികസ്വഭാവം എപ്പോഴും കൊതിച്ചുകൊണ്ടിരി 
ക്കുന്ന ഈ ആദര്‍ശം നിറവേറ്റാന്‍ കഴിയു. മോക്ഷമാര്‍ഗ്ഗം 
ആത്മോന്നതിയുടെ മാര്‍ഗമാണ്‌; നാം സ്വന്തം വ്യക്തിത്വത്തെ 
അതിവര്‍ത്തിച്ച്‌ ചെന്നെത്തി വിശ്രമം കൊള്ളുന്ന യഥാര്‍ത്ഥസ 
ത്തയാണ്‌ അത്യുന്തസത്ത. ആ യഥാര്‍ത്ഥ സത്തയെയാണ്‌ ഉപ 
നിഷത്തുകള്‍ ഈന്നിപ്പറയുന്നത്‌. 

മനുഷ്യനില്‍ ഈശ്വരനുണ്ടെന്നു പറയുന്നതുകൊണ്ടു 
മാത്രം എല്ലാ പുരുഷപ്രയത്നങ്ങള്‍ക്കും സമാപ്തിയായി 
എന്നര്‍ത്ഥം വരുന്നില്ല. ഈശ്വരന്‍ മനുഷ്യനിലുണ്ടെന്നു തീര്‍ച്ച 
യാണ്‌. പക്ഷേ, മനുഷ്യന്‌ അനവധാനതയോടും പുരുഷ്രര 
യത്നവും സംഘര്‍ഷവും കൂടാതെയും, കൈവശപ്പെടുത്തി 
നിര്‍ത്താന്‍ പറ്റുന്ന വിധം പ്രത്യക്ഷരൂപത്തിലല്ല ഈശ്വരന്‍ 
മനുഷ്യനില്‍ സാന്നിധ്യം കൊളളുന്നത്‌; ശക്യതയുടെ അഥവാ 
സംഭാവ്യതയുടെ നിലക്കാണ്‌. ശക്തികൊണ്ടും ക്രിയകൊണ്ടും 
ഈശ്വരനെ പിടിച്ചെടുക്കേണ്ടത്‌ മനുഷ്യന്റെ കര്‍ത്തവ്യമാണ്‌. 
അതു ചെയ്യാന്‍ കഴിയില്ലെങ്കില്‍ മനുഷ്യനെന്ന നിലക്ക്‌ കര്‍ത്ത 
വ്യച്യുതി വരുന്നു. മനുഷ്യന്റെ ഉള്ളിലുള്ള ഈശ്വരന്‍ ഒരു 
സത്യസംഭവമെന്ന പോലെത്തന്നെ ഒരു ചുമതലയുമാണ്‌. ഒരു 
്രശ്നവുമാണ്‌; ഒരു കൈമുതലുമാണ്‌. മനുഷ്യന്‍ തന്റെ 
അജ്ഞാനത്താല്‍ ഭൌതികവും മാനസികവുമായ ബാഹ്യാവ 
രണങ്ങളോടുകുടി - താദാത്മ്യം സ്ഥാപിക്കുന്നു. പൂര്‍ണ്ണതയെ 
പ്രാപിക്കാനുള്ള ഇച്ഛ അവന്റെ സാന്തതയോട്‌ അഥവാ പരി 
മിതിയോട്‌ മത്സരിക്കുന്നു. “ജീവാത്മാവ്‌ ദിവ്യ സ്ഫുലിംഗ 
ങ്ങളാല്‍ പ്രകാശിക്കുന്നുണ്ടെങ്കിലും അത്‌ പൂര്‍ണ്ണമായും ദിവ്യ 
മല്ല. അദ്ദേഹത്തിന്റെ ദൈവീകത യഥാര്‍ത്ഥമല്ല. പൂര്‍ണ്ണതയെ 
പ്രാപിയ്ക്കാന്‍ ഉല്‍ക്കടേച്ഛയുള്ള ഒരീശ്വരാംശം മാത്രമാണത്‌. 
ഇന്നുള്ള നിലയിലത്‌ മണ്‍തരിയും ദേവതയുമാണ്‌; പതിയും 
(ഈശ്വരന്‍) പശുവും ചേര്‍ന്നുണ്ടായതാണ്‌. അനീശ്വരത 
ത്വത്തെ ഇല്ലായ്മ ചെയ്യലാണ്‌ ധര്‍മ്മശാസ്ത്രത്തിന്റെ ചുമ 
തല; അതിനെ നശിപ്പിച്ചുകൊണ്ടല്ല; ദൈവീക ശക്തികൊ 
ണ്ടതിനെ പൂരിപ്പിച്ചുകൊണ്ട്‌.” പ്രകൃതിയുടെ സാന്തമായ 
പൈതൃകത്തിന്റേയും ആത്മസത്തയുടെ അനന്തങ്ങളായ 
ആദര്‍ശങ്ങളുടേയും ഇടയ്ക്ക്‌ നില്‍ക്കുന്ന വൈരുദ്ധ്യമാണ്‌ 
മനുഷ്യന്‍. അവന്‍ പ്രകൃതിയുടെ വിശ്യംഖലതത്വങ്ങളെ ഈശ്വ 
രസത്തയിലേയ്ക്ക്‌ താഴ്ത്തിക്കൊണ്ടുവന്ന്‌ തന്റെ ജീവിത 
ലക്ഷ്യം സാധിക്കാന്‍ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്‌. തന്റെ ലഘു 
ജീവിതത്തെ മൂടിയ ഓട്‌ പൊട്ടിച്ച്‌ പ്രേമത്തിലുരുകി ദിവ്യാ 
ത്മാവിനോടു ചേര്‍ന്നൊന്നായിത്തീരുകയാണ്‌ മനുഷ്യന്റെ 
ലക്ഷ്യം. സാന്തത്തിന്റേയും അനന്തത്തിന്റേയുമിടക്ക്‌ 
സംഘര്‍ഷസ്വരൂപമായും, ദൈവീ ആസുരീ തത്വങ്ങള്‍ക്കിട 
യില്‍ സംഗ്രാമസ്വരൂപമായും വര്‍ത്തിക്കുന്ന മനുഷ്യ ജീവി 
തത്തെ സംബന്ധിച്ചേടത്തോളം ധര്‍മ്മശാസ്ത്രസംബന്ധമായ 
പ്രശ്നങ്ങള്‍ക്ക്‌ അത്യന്തം പ്രാധാന്യമുണ്ട്‌. സംഘര്‍ഷത്തിനു 
വേണ്ടി ജനിച്ചവനാണ്‌ മനുഷ്യന്‍. എതിര്‍പ്പനുഭവപ്പെടുന്നതു 
വരെ അവന്‍ ആത്മദര്‍ശനം ലഭിക്കുകയില്ല. 

ആത്മസാക്ഷാല്‍ക്കാരമാണ്‌ ധര്‍മ്മശാസ്ത്രത്തിന്റെ 
ആദര്‍ശം. ആത്മജ്ഞാനപൂര്‍വ്വകമായ സ്വഭാവമാണ്‌ സദാചാ 
രസ്വഭാവം. ആത്മാവെന്നതിന്‌ എല്ലാത്തരം ദര്‍ബ്ദല്യവും 
സംസ്ക്കാരഹാനിയുമുള്ള, സ്വാര്‍ത്ഥശീലവും ലഘുത്വ 


വുമുള്ള, ഇന്ദ്രിയാനുഭവംകൊള്ളുന്ന “ഞാന്‍” എന്നല്ല Bad 
ര്യമെങ്കില്‍, വ്യക്തിപരമായ സ്വാര്‍ത്ഥത്തിന്റെ എല്ലാതരം ബ 
ന്ധനങ്ങളില്‍ നിന്നും മുക്തനായ മനുഷ്യന്റെ അഗാധസ്വരു 
പമാണ്‌ ഉദ്ദിഷ്ടാര്‍ത്ഥമെങ്കില്‍ മുന്‍പറഞ്ഞ വ്യാഖ്യാനം ശരി 
യാണ്‌. മൃഗീയാത്മാവിന്റെ വാസനകളും വികാരങ്ങളും, അഹ 
കാരത്തിന്റെ ജീവിതവ്യാപ്തിയെ ചുരുക്കുന്നു. അതുകൊണ്ട 
വയെ നിരോധിച്ചു നിര്‍ത്തേണ്ടതുണ്ട്‌. ആത്മാവിന്റെ ഉന്ന 
തിയ്ക്കും അത്യുന്നതസത്തയുടെ സാക്ഷാല്‍ക്കാരത്തിനും 
വേണ്ടി തടസ്സങ്ങളേയും എതിരായ സ്വാധിനശക്തികളേയും 
ഒതുക്കി നിര്‍ത്തേണ്ടിയിരിക്കുന്നു. ധാര്‍മ്മിക ജീവിതം 
ജ്ഞാനാത്മകവും തര്‍ക്കസംഗതവുമാണ്‌. അതു കേവലം 
സഹജവാസനകളുടേയും ഇന്ദ്രിയാനുഭവങ്ങളുടേയും ജീവി 
തമല്ല. “ആത്മാവിനെ ശരീരമാകുന്ന രഥത്തില്‍ സ്ഥിതിചെ 
യ്യുന്ന യജമാനനായറിയുക, ബുദ്ധിയെ തേരാളിയായും മന 
സ്റിനെ കടിഞ്ഞാണായും, ഇന്ദ്രിയങ്ങളെ കുതിരകളായും, ഇന്ദ്രി 
യവിഷയങ്ങളെ രഥവീഥികളായും അറിഞ്ഞുകൊള്ളുക. ഇന്ദ്ര 
യങ്ങളും മനസ്സും ചേര്‍ന്ന ജിവത്മാവിനെ വിവേകശാലികള്‍ 
ഭോക്താവെന്നു പറയുന്നു എന്നാല്‍ ദുര്‍ബലനും വിവേകശൂ 
നൃനുമായ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങള്‍ അവന്നൊതുങ്ങിനി 
ക്കുന്നില്ല. അവന്റെ ഇന്ദ്രിയങ്ങള്‍ തേരാളിയുടെ വിറളിക്കു 
തിരകളെപ്പോലെ നിയന്ത്രണം വിട്ടോടുന്നു. വിവേകിയും ദൃഡ 
ചിത്തനുമായ വൃക്തിയുടെ ഇന്ദ്രിയങ്ങള്‍ തേരാളിയുടെ അനു 
സരണശീലരായ കുതിരകളെപ്പോലെ സുനിയന്ത്ര ളായിരി 
യ്ക്കുന്നു. ജ്ഞാനഹീനനും വിചാരശൂന്യനും അപവിത്രനു 
മായവന്‍ ഒരിക്കലും അമൃതത്വം പ്രാപിക്കുകയില്ല; അഭാതി 
കാവസ്ഥയിലും എത്തുകയില്ല. അവന്‍ വീണ്ടും വീണ്ടും ജന 
നമരണച്ചക്രങ്ങളില്‍ കുടുങ്ങിക്കറങ്ങുന്നു. എന്നാല്‍ 
ജ്ഞാനിയും വിവേകശാലിയും പരിശുദ്ധനുമായവന്‍ വീണ്ടും 
ജനനമരണച്ച്രത്തിലേക്കു മടങ്ങിവരാത്ത സുരക്ഷിതാവ 
സ്ഥയെ പ്രാപിക്കുന്നു.” ആഗ്രഹങ്ങളുടെ കടിഞ്ഞാണില്ലാത്ത 
ഓട്ടത്തെ തടുക്കേണ്ടതുണ്ട്‌. ചുക്കാന്‍ പിടിക്കുന്നത്‌ ആഗ്രഹ 
ങ്ങളാണെങ്കില്‍ ആത്മാവിന്റ കപ്പല്‍ പൊളിഞ്ഞത്‌ തീര്‍ച്ച! മനു 
ഷ്യജീവിതത്തിന്റെ ധര്‍മ്മം അതല്ലെന്നതു തന്നെ കാരണം. 
തര്‍ക്കയുക്തി നിര്‍ദ്ദേശിക്കുന്ന ആദര്‍ശത്തെ നാംസ്വീകരിക്കു 
ന്നില്ലെങ്കില്‍, കൂടുതല്‍ ഉയര്‍ന്നതരത്തിലുള്ള ഒരു ധാര്‍മ്മിക 
നിയമത്തെ കൈക്കൊളളുന്നില്ലെങ്കില്‍, നമ്മുടെ ജീവിതം 
ലക്ഷ്യഹിനവും ഉദ്ദേശ്യരഹിതവുമായ മൃഗജീവിതത്തിന്‌ തുല്യ 
മായിപ്പോകും. സ്നേഹിച്ചും വെറുത്തും, ഉദ്ദേശ്യവും കാര 
ണവും കുടാതെ പരസ്പരം ആശ്ശേഷിച്ചും കുത്തിക്കൊന്നും 
അനിയതമായി തിരക്കു പിടിച്ച ജീവിതം നയിച്ചുകൊണ്ടിരി 
യ്ക്കും. സുഖോപഭോഗത്തിലുള്ള രസത്തെ എല്ലാറ്റിനും 
ലക്ഷ്യമായിക്കണക്കാക്കുന്നപക്ഷം നമ്മുടെ ജീവിതം മനു 
ഷ്യോചിതമല്ലാത്ത വിധത്തില്‍ ധര്‍മ്മച്യുതമായി ദുഷിച്ചു 
പോകുന്നു. മൃഗങ്ങള്‍ തങ്ങളുടെ സഹജവാസനകളെ ഉപ 
യോഗിക്കുന്ന രീതിയില്‍ തന്നെയാണ്‌ മനുഷ്യന്‍ ബുദ്ധിയു 
ണ്ടെന്ന കാരണത്താല്‍ മാത്രം മൃഗസ്വഭാവത്തില്‍ നിന്നു ഒട്ടും 
ഉയരുന്നില്ല. ലൌകിക പദാര്‍ത്ഥങ്ങളെ ദേവതകളായി ഗണി 
ക്കുന്നതും ആരാധിക്കുന്നതും ദുരാചാരികളാണ്‌. “ഇപ്പോള്‍ 
വിരോചനന്‍ തന്റെ ചിന്തയുടെ പരിണാമത്തില്‍ സംതൃപ്ത 
നായി. അസുരന്മാരുടെ അടുത്തു ചേന്ന്‌ അവര്‍ക്കുപദേശം 
നല്കാന്‍ തുടങ്ങി. കേവലം ശരീരധാരിയായ ആത്മാവിനെ 
യാണ്‌ പൂജിക്കേണ്ടത്‌. അതിനെത്തന്നെയാണ്‌ സേവിക്കേണ്ട 
ത്‌. ശരീരത്തെ പൂജിച്ചും അതിന്റെ സേവനത്തില്‍ മുഴുകിയും 


P 


കഴിയുന്നവന്‍ ഇഹലോകവും പരലോകവും രണ്ടും പ്രാപ്ത 

മാകുന്നു. അതുകൊണ്ട്‌ ദാനം ചെയ്യാത്തവനും ഈശ്വരവി 

ശ്വാസമില്ലാത്തവനും യജ്ഞം അനഷ്ഠിയ്ക്കാത്തവനുമായ 

ഒരു മനുഷ്യനെ അവര്‍ ഇപ്പോഴും അസുരനെന്നു പറയു 

ന്നു. കാരണം ഇതെല്ലാം അസുരന്മാരുടെ സിദ്ധാന്തമാണ്‌.” 

ഇങ്ങനെയാണ്‌ നമ്മുടെ ജീവിതം നയിയ്ക്കപ്പെടുന്നതെങ്കില്‍ 

അത്‌ നിഷ്ഫലങ്ങളായ ആശകള്‍ക്കും ഭയങ്ങള്‍ക്കും വിധേ 

യമായിരിയ്ക്കും. “വിവേക പൂര്‍ണ്ണമായ ജീവിതത്തില്‍ 

ഐക്യവും സാംഗത്യവും സ്പഷ്ടമായി കാണാന്‍ കഴിയും. 

മനുഷ്യജീവിതത്തിന്റെ വിവിധഭാഗങ്ങളും ക്രമബദ്ധമായിരി 

യ്ക്കും. ഒരുന്നതാദര്‍ശത്തെ അഭിവൃഞ്ജിപ്പിക്കുന്നതുമായിരി 
യ്ക്കും. തര്‍ക്കയുക്തിയുടെ സ്ഥാനത്ത്‌ ഇന്ദ്രിയങ്ങളാണ്‌ നമ്മെ 
നയിക്കുകയെങ്കില്‍ വികാരങ്ങളും വാസനകളും അസ്ഥിരമ 

നോവൃത്തികളും മാത്രം പ്രതിഫലിപ്പിയ്ക്കുന്ന ഒരു കണ്ണാടി 

മാത്രമായിരിയ്ക്കും നമ്മുടെ ജീവിതം. പരസ്പരബന്ധമി 

ല്ലാത്ത ചിതറിയ സംഭവങ്ങളുടെ ഒരു ചങ്ങല മാത്രമായ 

ജീവിതം കൊണ്ട്‌ ഒരു പ്രയോജനവുമില്ല. അതിന്‌ നിര്‍വൃഹി 

യ്ക്കാന്‍ ഒരു കാര്യവുമില്ല. നേടാനൊരു ലക്ഷ്യവുമില്ല. 

വിവേക പൂര്‍ണ്ണമായ ഒരു ജീവിതത്തില്‍ ഓരോ കര്‍മ്മപരി 

പാടിയും അംഗീകരിക്കപ്പെടുന്നതിനു മുമ്പ്‌ ആദ്യമായി 

തര്‍ക്കയുക്തിയുടെ കോടതി മുമ്പാകെ കൊണ്ടുവരും; ഉന്ന 

തലക്ഷ്യം പ്രാപിയ്ക്കാന്‍ അതിന്‌ കഴിവുണ്ടോ എന്ന്‌ പരി 

ശോധിക്കും ഉചിതമാണെന്ന്‌ കണ്ടാല്‍ ജീവാത്മാവിനെ സ്വീക 
രിയ്ക്കും” 

ലോകത്തോടു നിസ്വാര്‍ത്ഥഭക്തിയുള്ള ജീവിതംതന്നെ 
യാണ്‌ വിവേകപൂര്‍ണ്ണമായ ജീവിതം. ജീവാത്മാവ്‌ പരമാത്മാ 
വിന്റെ അംശം മാത്രമാണെന്നും പരമാത്മാവിന്റെ കാര്യമൊ 
ഴിച്ച്‌ ജീവാത്മാവിന്‌ യാതൊരു സ്വാര്‍ത്ഥതാല്‍പര്യവുമി 
ല്ലെന്നും തര്‍ക്കബുദ്ധി നമ്മെ ഉപദേശിക്കുന്നു. ഇന്ദ്രിയാനുഭ 
വത്തോടുകൂടിയ വേറിട്ട ജീവിതമുണ്ടെന്ന വിചാരം അവന്‍ 
കൈയൊഴിച്ചാല്‍മാത്രമേ ഭാഗ്യത്തിന്റേയും ചാപല്യത്തിന്റേയും 
ബന്ധനത്തില്‍ നിന്നവന്‍ മുക്തി നേടുകയുളളു. ജീവാത്മാവ്‌ 
സ്വാര്‍ത്ഥകാര്യങ്ങള്‍ ചെയ്തുചെയ്ത്‌ ഒടുവില്‍ താന്‍ സ്വയം 
ഉണ്ടാക്കിയ കുടുക്കില്‍പ്പെട്ടുപോകുന്നു. വീണ്ടും വ്യാപകമായ 
വിശ്വാത്മജീവിതത്തില്‍ അധികാരം അവകാശപ്പെടാറാകുന്ന 
തുവരെ അതേപടി ബന്ധ നത്തില്‍ കിടക്കേണ്ടിവരുന്നു. 
ഇത്തരം സഹാനുഭൂതിയുടെ മാര്‍ഗ്ഗം എല്ലാവര്‍ക്കുമായി 
തുറന്നു വെച്ചിരിയ്ക്കുന്നു; അത്‌ ആത്മവിസ്മൃതിയിലേക്ക്‌ 
നയിക്കുന്നതുമാണ്‌” 

“അനന്തം ആനന്ദമയമാണ്‌; സാന്തപദാര്‍ത്ഥങ്ങളില്‍ ആന 
ന്ദമില്ല.” യാജ്ഞവല്‍ക്യന്‍ സര്‍വ്വസ്വവുമുപേക്ഷിച്ചു കാട്ടി 
ലേയ്ക്കു പുറപ്പെടുന്ന സമയത്തു തന്റെ സമ്പത്തു മുഴുവന്‍ 
പത്നിമാരായ കാര്‍ത്യായനിക്കും മൈത്രേയിക്കും ഭാഗിച്ചുകൊ 
ടുക്കാനൊരുങ്ങി. മൈത്രേയിക്ക്‌ താനെന്തു ചെയ്യണമെന്നു 
തോന്നിയില്ല. അവര്‍ തന്റെ ഗാര്‍ഹസ്ഥയ സാമഗ്രഹികള്‍ക്കിട 
യിലിരുന്നു അത്യന്തദുഃഖത്തോടെ പുറമെ കാട്ടിലേയ്ക്കു 
നോക്കാന്‍ തുടങ്ങി. അന്നവര്‍ ഉദ്ദേശ്യരഹിതമായി വിശ്രമമി 
ല്ലാതെ ബദ്ധപ്പെട്ടു ജോലിചെയ്തുകൊണ്ടിരുന്ന ഒരു സാധു 
മനുഷ്യനെ കുറെ ഗുണദോഷിച്ചു. സാന്തപദാര്‍ത്ഥങ്ങളെ ഉപ 
കരണമാക്കിക്കൊണ്ടു നാമെന്തെങ്കിലുമൊന്ന്‌ സാധിക്കാന്‍ 
ശ്രമിച്ചാല്‍ അതിന്റെ വിപരീതഫലമാണുണ്ടാവുക, നമ്മുടെ 
അന്തരാത്മാവ്‌ യഥാര്‍ത്ഥസന്ത്യപ്തിക്കുവേണ്ടി കൊതിച്ചുകൊ 
ണ്ടിരിക്കുന്നു; എന്നാല്‍ അനന്തത്തില്‍നിന്നു ന്യൂനമായ ഒന്നി 


നുംതന്നെ അതു നമുക്കു എത്തിച്ചുതരാനാവില്ല. നാം a 
വസ്തുക്കളെ തേടുന്നു; അവ നമുക്കു ലഭിക്കുന്നുമുണ്ട്‌. 
എന്നാല്‍ അവയില്‍ സന്തൃപ്തിയില്ല, അഖിലവിശ്വത്തെയും 
നാം ആക്രമിച്ചു കീഴടക്കിഎന്നു വരാം; അപ്പോഴും കീഴടക്കാ 
നായി ഇനിയും വിശ്വങ്ങളുണ്ടായില്ലല്ലോ എന്ന്‌ ഖേദിച്ച്‌ നെടു 
വീര്‍പ്പിടും. “അവന്‍ എവിടെ എത്തിച്ചേര്‍ന്നാലും അവിടുന്നു 
അപ്പുറം പോകാനാഗ്രഹിക്കുന്നു. ആകശത്തുതന്നെ 
ചെന്നെത്തി എന്നുവെക്കുക അവിടുന്നും അങ്ങേപ്പുറത്തേയ്ക്ക്‌ 
പോകാന്‍ കൊതിക്കും” നമ്മളില്‍ അധികപക്ഷം ആളുകളും 
“ധനസമ്പത്തിന്റെ മാര്‍ഗ്ഗത്തിലാണ്‌ ചരിയ്ക്കുന്നത്‌. എന്നാലാ 
വഴിയില്‍വെച്ച്‌ പലരും നശിച്ചുപോകുന്നു.”ഇന്ദ്രിയവിഷയങ്ങ 
ളുടെ ദാസ്യം വഹിച്ചുകൊണ്ടും ബാഹ്യസമ്പത്തുകളോട്‌ ഒട്ടി 
യിരുന്നും നാം സത്യാത്മാവിനെ കാണാതെ പോകുന്നു. “ധന 


250 9 


ത്താലൊരുത്തനും സുഖിതനാകാന്‍ കഴിയില്ല.” “ധനമോഹ 
ത്താല്‍ മൂഡനായ യുവാവിന്റെ ദൃഷ്ടിയില്‍ പരലോക ചിന്ത 
ഉദിയ്ക്കുന്നേയില്ല. “ഇതുതന്നെയാണ്‌ ലോകം, മറ്റൊരു ലോക 
മില്ല” എന്നവന്‍ ചിന്തിക്കുന്നു. ഇങ്ങനെയവന്‍ വീണ്ടും 
വീണ്ടും മൃത്യുവിന്റെ പിടിയില്‍ പെടുന്നു.” “അമൃതത്വമെ 
ത്തെന്നറിയുന്ന ജ്ഞാനികള്‍ ഇവിടെയുള്ള അനിത്യവസ്തു 
ക്കളില്‍ നിത്യവസ്തുവെ തേടുന്നില്ല” ഈശ്വരനില്‍നിന്നുവി 
യോഗം പ്രാപിച്ച മനുഷ്യന്‍ കഠിനദുഃഖമനുഭവിക്കുന്നു, ഈശ്വ 
രനോടുള്ള ചേര്‍ച്ചകൊണ്ടല്ലാതെ മറ്റൊന്നു കൊണ്ടും അവന്റെ 
ഹൃദയത്തിന്റെ വിശപ്പു ശമിക്കുകയില്ല. ആദര്‍ശസുന്ദരവും 
കളങ്കമേശാത്തവിധം പവിത്രവുമായ ഒരു സത്തയെ പ്രാപി 
ക്കാന്‍ വേണ്ടിയുള്ള ആത്മാവിന്റെ അതിരറ്റ ആഗ്രഹങ്ങളെ 
ദേശകാലാവധിയുള്ളതും ഇന്ദ്രിയബദ്ധങ്ങളുമായ പദാര്‍ത്ഥങ്ങ 
ളെക്കൊണ്ടു നിറവേറ്റാനാവില്ല, അന്യസത്തയോടുള്ള പ്രേമ 
ത്തിലൂടെ ഒരു പരമയോഗ്യസത്തയെ പ്രാപിയ്ക്കാനുള്ള 
ആദര്‍ശം കണ്ടെത്താന്‍ ആഗ്രഹിക്കുന്നവര്‍ പലരുമുണ്ട്‌. 
എന്നാല്‍ ആ അനന്യസത്ത ദേശകാലാവധികളുള്ള മനുഷ്യാ 
ത്മാവാകുന്നേടത്തോളം അവരുടെ ആദര്‍ശം ഒരിക്കലും പ്രാപി 
ക്കാന്‍ കഴിയില്ല, മറ്റൊരു മാനവസത്തക്കുള്ളില്‍ സ്ത്രീയാ 
കിലും പുരുഷനാകിലും സനന്ദര്യത്തിന്റേയും പ്രേമത്തി 
ന്റേയും പൂര്‍ണ്ണരൂപം തിരയുന്നത്‌ തന്നെത്താന്‍ വഞ്ചിക്കലാ 
കും. പൂര്‍ണ്ണതയുടെ സാക്ഷാല്‍ക്കാരം നിതൃത്തിലേ സാധ്യ 
മാകൂ. ഇതിന്നാകട്ടേ സംസാരത്തില്‍ നിന്നും സാംസാരികധ 
നസമ്പത്തുകളില്‍നിന്നും ബന്ധമുക്തി ആവശ്യമാണ്‌. പ്രപ 
ഞ്ചവൈരാഗ്യത്തില്‍ ദുഃഖമോചനം നേടിയിരുന്നവര്‍ ആദ്യ 
കാലം മുതല്‍ക്കേയുണ്ട്‌. പുത്രകള്രതാദികളേയും സ്ഥാവരജം 
ഗമവസ്തുക്കളേയുമുപേക്ഷിച്ച്‌ ഭിക്ഷാംദേഹികളായി നിസ്വ 
തയിലും ജീവിതശുദ്ധിയിലും മോക്ഷം നേടാമെന്ന ആഗ്രഹ 
ത്തോടെ ഗൃഹങ്ങളില്‍ നിന്നിറങ്ങിത്തിരിച്ചവര്‍ ധാരാളമുണ്ടാ 
യിരുന്നു. ഗൃഹസ്ഥജീവിതത്തോടുള്ള ബന്ധങ്ങളറുത്തിറങ്ങിയ 
ഈ തപസ്വിസമുദായമാണ്‌ ബൌരദ്ധരുടെ ശ്രമണപ്രസ്ഥാന 
ത്തിന്‌ വഴി തെളിയിച്ചത്‌. ത്യാഗപൂര്‍ണ്ണമായ ജീവിതം മോക്ഷ 
ത്തിനുള്ള മുഖ്യമാര്‍ഗ്ഗമായി അംഗീകരിയ്ക്കപ്പെട്ടു. 


ഉപനിഷത്തുക്കള്‍ സദാചാരജീവിതത്തിന്റെ ആഭ്യന്തര 
സ്വഭാവങ്ങളില്‍ നിഷ്ക്കര്‍ഷ ചെലുത്താനും ആചാരത്തിന്റെ 
പ്രേരക സ്വഭാവത്തിന്‌ അത്യന്തം പ്രാധാന്യം കല്പിക്കാനു 
മിടയായി. പുറമെ കാണുന്ന ആനുരുൂപ്യത്തെക്കാളും ആന്ത 
രമായ പരിശുദ്ധിയാണ്‌ പ്രധാനം. ഉപനിഷത്തുകള്‍ “മോഷ്ടി 
ക്കരുത്‌” “കൊല്ലരുത്‌” എന്നു മാത്രമല്ല പറയുന്നത്‌. “ദുരെ പിടി 
ആരെയും വെറുക്കരുത്‌ ക്രോധത്തിനും ദുര്‍വി 


പാ 


യ്ക്കരുത്‌ 


5 


കാരങ്ങള്‍ക്കും ദുരാഗ്രഹങ്ങള്‍ക്കും വശീഭൂതനാകരുത്‌” എന്നും 
പ്രഖ്യാപിയ്ക്കുന്നുണ്ട്‌. മനസ്സാദ്യം പരിശുദ്ധമാക്കണം; വേര്‍ 
അങ്ങിനെത്തന്നെനിര്‍ത്തി വൃക്ഷത്തിന്റെ ഇലകള്‍ മാത്രം മുറി 
ച്ചുകളയുന്നതുകൊണ്ടു പ്രോജനമൊന്നുമില്ല. ആചരണ 
ത്തിന്റെ മേന്മ നിര്‍ണ്ണയിക്കുന്നത്‌ വിഷയിയെ സംബന്ധിച്ച 
(അധികാരികത) യോഗ്യതയും ത്യാഗത്തിന്റെ മാത്രയും പരി 
ഗണിച്ചാണ്‌. 

സമസ്തവിശ്വവും മനുഷ്യാത്മാവിനെപ്പോലെത്തന്നെ പര 
മാത്മാവില്‍ നിന്ന്‌ ഉത്ഭവിച്ചതായി നാം മനസ്സിലാക്കണ 
മെന്നാണ്‌ ഉപനിഷത്തുക്കള്‍ അനുശാസിക്കുന്നത്‌. പ്രേമസ്വ 
രൂപനാണീശ്വരന്‍. ഈശ്വരനെ സ്നേഹിക്കുക ആനന്ദമാണ്‌, 
ഈശ്വരനോടു പ്രേമമില്ലാതിരിക്കുക ദുഃഖകാരണമാണ്‌. പര 
മാത്മാവിനോടുള്ള പ്രേമത്താല്‍ ജ്ഞാനവും അമരത്വവും 
സിദ്ധിയ്ക്കുന്നു. ഈശ്വരനോട്‌ പ്രേമമില്ലാതിരുന്നാല്‍ സംശ 
യ്രഭമം ദുഃഖം മൃത്യു ഇവയ്ക്കിരയായിത്തീരുന്നു. എല്ലാ 
യഥാര്‍ത്ഥമതങ്ങളിലും സര്‍വ്വോന്നതമായ ഈ ആശയം 
കാണാം. “എനിക്കെതിരായി പാപം ചെയ്യുന്നവന്‍ സ്വന്തം 
ആത്മാവിന്നെതിരായി തെറ്റു ചെയ്യുന്നു. എന്നെ വെറുക്കുന്ന 
വരെല്ലാം മൃത്യുവെ സ്നേഹിക്കുന്നു.” പാപിയായ മനുഷ്യന്‍ 
ആത്മഘാതിയാണ്‌. അത്തരക്കാരെ “ആത്മഹനോ ജനാഃ” 
എന്നാണ്‌ ഉപനിഷത്തുകള്‍ വിളിക്കുന്നത്‌. 

സ്വാര്‍ത്ഥമായ എല്ലാ പ്രയത്നങ്ങളേയും തൃജിക്കാന്‍ ഉപ 
നിഷത്തുകള്‍ നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നാല്‍ എല്ലാ താല്‍പ 
ര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതില്ല. അഹംഭാവത്തില്‍ നിന്നകന്നു 
നില്‍ക്കാനും ഈശ്വരനോടു സംയുക്തരായി നില്‍ക്കാനു 
മാണ്‌ ഉപനിഷത്തുകള്‍ ആവശ്യപ്പെടുന്നത്‌. ഒരാദര്‍ശയതിക്ക്‌ 
ആഗ്രഹങ്ങളുണ്ടാകും; അവ സ്വാര്‍ത്ഥപരമാവില്ലെന്നേയുള്ളു. 
“ഇച്ഛയില്ലാത്തവനും, ഇച്ഛയില്‍ നിന്ന്‌ അതീതനും, ഇച്ഛാ 
പൂര്‍ത്തിവന്നവനും, ആത്മാവിനെ ഇച്ഛിക്കുന്നവനും ര്രഹ്മ 
മായിരുന്നുകൊണ്ടുതന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു.” നമ്മോട്‌ 
ഉപേക്ഷിയ്ക്കാന്‍ പറയുന്ന കാമം യഥാര്‍ത്ഥത്തില്‍ ഇച്ഛയല്ല. 
അത്‌ കേവലം മൃഗസഹജമായ ആഗ്രഹമാണ്‌, കാമവാസന 
യാണ്‌; മൃഗരൂപനായ മനുഷ്യന്റെ ഇന്ദ്രിയാലോലുപതയാണ്‌. 
കാമത്തില്‍ നിന്നു സ്വാതന്ത്ര്യം നേടാനും ശാസ്ത്രങ്ങള്‍ ഉപ 
ദേശിയ്ക്കുന്നു. പക്ഷേ ഇതു വെറും നിഷ്ക്രിയതയാവില്ല. 
കാമത്തിന്റേയും ദുരാഗ്രഹത്തിന്റേയും നിഷ്ഠുരശാസനത്തില്‍ 
നിന്നും ബാഹ്യവസ്തുക്കളുടെ ആകര്‍ഷക ശോഭകളില്‍ 
നിന്നും മുക്തി നേടാന്‍ സഹജവാസനാജന്യമായ ഉല്‍ക്കടാ 
ഭിലാക്ഷങ്ങളുടെ സമ്പൂര്‍ത്തിയില്‍ നിന്നും മുക്തി നേടാന്‍ 
നമ്മോടനുശാസിക്കുന്നുണ്ട്‌. യഥാര്‍ത്ഥമായ ഇച്ഛയെ നിരോ 
ധിച്ചിട്ടില്ല. അതെല്ലാം വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു 
മനുഷ്യന്റെ കൊതി മാംസസനന്ദര്യത്തിലെങ്കില്‍ അവന്‍ വ്യഭി 
ചാരിയായിത്തീരും; സുന്ദരവസ്തുക്കളിലാണാഗ്രഹമെങ്കില്‍ 
അവന്‍ കലാകാരനായിരിക്കും; ഈശ്വരനിലാണെങ്കില്‍ ജഷി 
യായിത്തീരും. മോക്ഷത്തിലും ജ്ഞാനത്തിലുമുള്ള ആഗ്രഹ 
ത്തിനു പ്രാമു ഖ്യം കല്പിച്ചിരിക്കുന്നു. ഇച്ഛകളെ സത്യമെന്നും 
മിഥ്യയെ ന്നും രണ്ടായി തരംതിരിച്ചിരിയ്ക്കുന്നു. നമ്മോട്‌ 
സത്യേച്ഛകളില്‍ പങ്കുചേരാന്‍ ആവശ്യപ്പെടുന്നു. ഒരു നചി 
കേതസ്സിന്റെ പിതൃഭക്തിയും ധര്‍മ്മനിഷ്ഠയും ഒരു സാവി 
ത്രിയുടെ ദൃഡഃപ്രേമവും പതി ഭക്തിയും ദൂഷണമല്ല. സൃഷ്ടി 
കര്‍ത്താവിന്റെ “കാമ'ത്തിനു ഇച്ഛയെന്നാണര്‍ത്ഥം. “ഞാന്‍ 
അനേകങ്ങളായിത്തീരട്ടെ എന്നവന്‍ ആഗ്രഹിച്ചു (അകാമയ 
ത)” പരമേശ്വരനും ഇച്ഛിക്കുന്നുവെങ്കില്‍ നമുക്കെന്തുകൊണ്ട 


ഭിമാനം, രോഷം, കാമവാസന മുതലായ വികാരങ്ങളെ a 
യ്ക്കാന്‍ നമ്മോട്‌ നിര്‍ദ്ദേശിച്ചിട്ടുണ്ട്‌. എന്നാല്‍ പ്രേമത്തിന്റെ 
കോമളവികാരങ്ങളായ സമസ്നേഹവും അനുകമ്പയും ഒഴി 
വാക്കണമെന്നു പറഞ്ഞിട്ടില്ല. ആത്മസാക്ഷാല്‍ക്കാരത്തിനായി 
തപസ്സുചെയ്യണമെന്ന്‌ ഉപനിഷത്തുക്കളിലങ്ങിങ്ങായി നിർദ്ദേ 
ശങ്ങള്‍ കാണാമെന്നത്‌ ശരിയാണ്‌. എന്നാല്‍ തപസ്സിനു ആത്മ 
ശക്തിയുടെ വികാസം, ശരീരദാസ്യത്തില്‍നിന്ന്‌ ആത്മാവിന്റെ 
മോചനം, മനസ്സിന്റെ ഗംഭീരചിന്ത, മനസ്സിനെ സ്വയം ശക്ത 
മാക്കുക എന്നെല്ലാമാണര്‍ത്ഥം; “യാതൊരാളുടെ തപസ്സു 
ജ്ഞാനമയമാണെങ്കില്‍” ജീവിതം ഒരു മഹോത്സവമാണ്‌. അതി 
ലേക്കു ക്ഷയിക്കപ്പെട്ടവരാണ്‌ നാമെല്ലാം. അവിടെ നമുക്ക്‌ 
തപസ്സോ ആത്മത്യാഗമോ ദാനമോ രഈദാര്യമോ ആര്‍ജ്ജ 
വമോ സത്യമായ വ്യവഹാരമോ അഹിംസയോ മറ്റുള്ളവരെ 
വേദനിപ്പിക്കാതിരിക്കലോ സത്യവചനമോ പ്രദർശിപ്പിക്കാം. 
തപസ്സ്‌ അല്ലെങ്കില്‍ ത്യാഗംകൊണ്ട്‌ ദ്യോതിപ്പിക്കപ്പെടുന്നത്‌ 
നിരപേക്ഷഭാവമാണ്‌. “കര്‍മ്മം കൊണ്ടോ സന്തതികൊണ്ടോ 
സമ്പത്തുകൊണ്ടോ അല്ല ത്യാഗംകൊണ്ടാണ്‌ അമരത്വം പ്രാപി 
ക്കാന്‍ കഴിയുന്നത്‌” ഛാന്ദോഗ്യോപനിഷത്തില്‍ “ശ്രദ്ധാ തപ” 
ശ്രദ്ധതന്നെയാണ്‌ തപസ്സെന്നു പറഞ്ഞിരിക്കുന്നു. ബാഹ്യപ 
ദാര്‍ത്ഥങ്ങളുടെ ബന്ധമോചനത്തിനായി ഒരാള്‍ വനാന്തര 
ത്തിലെ ഏകാന്തതയിലേക്കൊന്നും പോകേണ്ടതില്ല. സാംസാ 
രികപദാര്‍ത്ഥങ്ങളുമായുള്ള അവശിഷ്ടബന്ധം പെട്ടെന്നറു 
ത്തുകളയാന്‍ വേണ്ടി ഏകാന്തവാസത്തിനു ശക്തികൂട്ടുകയോ 
തപസ്സുചെയ്യുകയോ വേണ്ടതില്ല. “ത്യാഗത്തോടുകൂടി അനു 
ഭവിച്ചുകൊളളുക” (തേന തൃക്തേന ഭുഞ്ജീഥാഃ) എന്നു 
ഈശോപനിഷത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌. ഈ സാംസാരികമായ 
ധനസമ്പത്തുകളുടേയും സാമഗ്രികളുടേയും അനര്‍ത്ഥകാരി 
യായ ഭാരംകൊണ്ടു നാം കുനിഞ്ഞമരാതെയായാലേ നമുക്കീ 
ജഗത്തിലെആനന്ദമാസ്വദിക്കാന്‍ കഴിയൂ. ലോഭത്തിനും ദുരാ 
ഗ്രഹത്തിനും നാം തീരേ സ്ഥാനം നല്‍കാതിരിക്കുന്ന പക്ഷം 
നമുക്കീ ലോകത്തില്‍ രാജാക്കന്മാരെപ്പോലെ വാഴാം. നമ്മു 
ടെ സാംസാരികമായ സുഖാനുഭവത്തിനു നമ്മുടെ നിര്‍ദ്ധ 
നത്വവുമായി പ്രത്യക്ഷമായ അനുപാതമുണ്ട്‌. ത്യാഗത്തിന്റെ 
ഭേദഭാവത്തെളന്മൂലനം ചെയ്യുക എന്ന അര്‍ത്ഥത്തിലും നിര 
പേക്ഷപ്രേമത്ത വികസിപ്പിക്കുക എന്ന അര്‍ത്ഥത്തിലും, 
എല്ലാ സത്യമതങ്ങളുടേയും സാരതത്വമാണ്‌. 


ഭാരതീയ തത്വവിചാരത്തില്‍ വൈദികകാലത്തിനുശേഷം 
ഒരു പരിവര്‍ത്തനമുണ്ടായി. അഥര്‍വൃവേദത്തില വൈരാഗ്യ 
വാദം കാരണമായി രഹസ്യവാദപ്രസ്ഥാനത്തിനു ശക്തി കൂടി. 
ജഗ്വേദത്തിലെ ജൂക്കുകളുടെ രചന നടന്ന കാലത്തു സുഖ 
ഭോഗങ്ങളുടെ കാര്യത്തില്‍ സ്വച്ഛന്ദതയുണ്ടായിരുന്നു. മനുഷ്യാ 
ത്മാവിന്റെ സഹജമായ ധാര്‍മ്മികഭാവന ശക്തിപ്പെട്ടു. ഉപനി 
ഷല്‍കാലമായപ്പോള്‍ ഇന്ദ്രിയങ്ങളുടെ ആക്രമണത്തിന്നെതിരെ 
സ്പഷ്ടമായി ശബ്ദമുയര്‍ന്നു. ഇടയ്ക്കിടെ ആക്രമിച്ച്‌ ഉപ 
ദ്രവം ചെയ്യുന്ന വിഷയവാസനക്കു വഴങ്ങിക്കൊണ്ട്‌ ആത്മാ 
വിന്നിനിയും ദുഃഖിക്കാന്‍ വയ്യ എന്നായി. എന്നാല്‍ പില്‍ക്കാ 
ലത്ത്‌ ശരീരത്തെ ദഹിപ്പിക്കുക മുതലായ അന്ധസമ്മ്രദായ 
ങ്ങള്‍ ചേര്‍ന്ന ശ്രാന്തന്‍വൈരാഗ്യത്തിന്‌ വന്നുപെട്ട അധോ 
ഗതി ഉപനിഷല്‍കാലത്ത്‌ ഈ സര്‍വ്വസംഗപരിത്യാഗത്തിനു 
നേരിടേണ്ടിവന്നില്ല. ബുദ്ധമതത്തെ പ്പോലെത്തന്നെ ഭരദ്വാജനും 
സാംസാരികജീവിതത്തേയും വൈരാഗ്യത്തേയും ഒരുപോലെ 
പ്രതിഷേധിക്കുന്നുണ്ട്‌. അതിര്‍വിട്ട ഹഠവാദത്തിന്റെ പാരമ്യ 
ത്തിലെത്തിയ ഈ വൈരാഗ്യവാദം യഥാര്‍ത്ഥത്യാഗത്തെ 


P 


സൂചിപ്പിക്കുന്ന ഒന്നല്ല; അതൊരു പ്രകാരത്തില്‍ സ്വാര്‍ത്ഥപ 
രത്വംതന്നെയാണെന്നു നം പറയും. ഒരാളുടെ ആത്മവ്‌ ലോക 
ത്തിലെ മറ്റെല്ലാ ആത്മാക്കളും കുടിയാലുളളതിനേക്കള്‍ 
ശ്രേഷ്ഠതരമാണെന്നു കരുതി ഏകന്തമോക്ഷത്തിനു വേണ്ടി 
ചെയ്യുന്ന ശ്രമങ്ങള്‍ ഒരിക്കലും ആത്മാവിന്റെ യഥാര്‍ത്ഥന്റമ 
തയുടെ പ്രകടനമല്ല. നാം കര്‍മ്മം ചെയ്യണം; എന്നാല്‍ അനാ 
സക്തമായി ചെയ്യണം എന്നാണ്‌ ഉപനിഷത്തുകള്‍ 
നിഷ്കര്‍ഷിക്കുന്നത്‌. പ്രപഞ്ചത്യാഗം ചെയ്ത്‌ വിഭജനസ്ഥ 
ലത്തോ സന്യാസിമഠത്തിലോ വിശ്രമിക്കുന്നവനല്ല ധാര്‍മ്മി 
കന്‍ സംസാരത്തില്‍ത്തന്നെ ജീവിച്ചു സാംസാരികവസ്തു 
ക്കളെ സ്നേഹിച്ചുകൊണ്ടു തനിയ്ക്കു വേണ്ടിയല്ലാതെ, അവ 
യിലന്തര്‍ന്നിഹിതമായ അനന്തത്തിനു വേണ്ടി, അവയില്‍ 
ഗുപ്തമായിരിക്കുന്ന വിഭൂവിനുവേണ്ടി സ്നേഹിച്ചുകൊണ്ട്‌ 
- കഴിയുന്നവനാണ്‌ ധാര്‍മ്മികമനുഷ്യന്‍. അയാളെ സംബ 
ന്ധിച്ചേടത്തോളം ഈശ്വരന്റെ മഹത്വം നിരുപാധികമാണ്‌; 
മറ്റെല്ലാ പദാര്‍ത്ഥങ്ങള്‍ക്കും പൂര്‍ണ്ണതയിലേയ്ക്കുള്ള വാഹന 
ങ്ങള്‍ അഥവാ ഈശ്വരനിലേയ്ക്കുള്ള മാര്‍ഗ്ഗങ്ങള്‍ എന്ന നില 
യില്‍ സാപേക്ഷമായ മഹത്വവുമുണ്ട്‌. അനുഷ്ഠിക്കപ്പെടുന്ന 
എല്ലാ കര്‍ത്തവ്യങ്ങളും, വ്യക്തിപരമായ യജ്ഞങ്ങളും ത്യാഗ 
ങ്ങളും ആത്മസാക്ഷാല്‍ക്കാരത്തിനു സഹായിക്കുന്നു. 
നമുക്കു പിതാക്കന്മാരാകാം. എന്തെന്നാല്‍ സങ്കുചിതമായ 
വൃക്തിത്വത്തില്‍നിന്നു അതീതമായി നില്‍ക്കാനും കൂടുതല്‍ 
മഹത്തായ ഉദ്ദേശ്യങ്ങളുമായി സ്വയം താദാത്മ്യം പ്രാപിക്കാ 
നുമുള്ള മാര്‍ഗ്ഗമാണത്‌. ദിവ്യ പ്രേമത്തിന്റെ നിഴലാണ്‌ മാന 
വപ്രേമം. നമുക്കു സ്വന്തം പത്നിയെ സ്നേഹിയ്ക്കാം. 
എന്തിനു വേണ്ടി ? എല്ലാ വസ്തുക്കളുടേയും ഹൃദയത്തില്‍ 
ജ്വലിയ്ക്കുന്ന ആനന്ദത്തിനു വേണ്ടി. “യഥാര്‍ത്ഥത്തില്‍ 
ഭര്‍ത്താവ്‌ പ്രിയനാകുന്നത്‌ ഭര്‍ത്താവിനുവേണ്ടിയല്ല. ആത്മാ 
വിനുവേണ്ടി ആണ്‌ ഭര്‍ത്താവ്‌ പ്രിയനാകുന്നത്‌.” എന്നു ഉപ 
നിഷത്തു പറയുന്നു. ഈ കാര്യം തന്നെ ഇടമുറിയാതെ ഭാര്യ, 
പുത്രന്മാര്‍, രാജ്യങ്ങള്‍, ബ്രാഹ്മണക്ഷത്രിയജാതികള്‍, ലോക 
വിഭാഗങ്ങള്‍, ദേവന്മാര്‍, സജീവ സൃഷ്ടികള്‍, വ്യാപകമായ 
വിശ്വം എന്നീ വസ്തുക്കളെ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ചുദാഹരിച്ച്‌ 
ഉറപ്പിയ്ക്കുന്നു. അവയെല്ലാം അവയ്ക്കു വേണ്ടിയല്ല നിത്യ 
സത്തയ്ക്കുവേണ്ടിയാണ്‌ ഈ സംസാരത്തില്‍ സ്ഥിതിചെയ്യു 
ന്നത്‌. സാംസാരികപദാര്‍ത്ഥങ്ങളെ പാപത്തിനുള്ള ഇരയായി 
ടടല്ല ദിവ്യാനന്ദ്രപാപ്തിക്കുള്ള മാര്‍ഗ്ഗങ്ങളായിട്ടാണ്‌ സൃഷ്ടിച്ചി 
ട്ടുള്ളത്‌. നമ്മുടെ വീക്ഷണം യഥാര്‍ത്ഥമായാല്‍ നമുക്കു 
സമ്പത്തു മുതലായ ഐശ്വര്യങ്ങളുണ്ടാവുകയായി. “തതോ 
മേ ശ്രിയമാവഹ” (അതിനുശേഷം എനിയ്ക്ക്‌ ധനം കൊണ്ടു 
വരു). സംസ്കാരഹീനന്‍ ധനം ഒരു തിന്മയാണ്‌; എന്നാല്‍ 
വിവേകിയ്ക്കങ്ങിനെയല്ല എന്നു ശങ്കരന്‍ നിര്‍ദ്ദേശിക്കുന്നു. 
പ്രത്യക്ഷത്തില്‍ അദൈവികമായിത്തോന്നുന്ന പ്രാപഞ്ചിക 
വസ്തുക്കള്‍ ധാര്‍മ്മികനായ ആത്മാവിനു നിരന്തരമുള്ള 
വെല്ലുവിളിയാണ്‌. ആത്മാവ്‌ അവയുടെ സ്വതന്ത്രനിലയോട്‌ 
ഏറ്റു പൊരുതണം; അവയെ ദൈവികശക്തിയുടെ പ്രകടമായി 
മാറ്റുകയും വേണം. അവന്‍ ഈ അനാസക്തഭാവത്തില്‍ 
എല്ലാ കര്‍മ്മങ്ങളും ചെയ്യുന്നു. “അസക്തനോ നിര്‍ല്ലിപ്തനോ 
ആവുക എന്നതിന്റെ താല്‍പര്യം ആത്മാവിനെ പ്രപഞ്ച 
ത്തോടു ചേര്‍ത്തു കെട്ടിയ എല്ലാ കെട്ടുകളും അഴിച്ചു മുക്ത 
നാവുക, ഭൂമണ്ഡലത്തിലെ ഒരു പദാര്‍ത്ഥത്തേയും ആശ്ര 
യിക്കാതിരിക്കുക, ഭൌതികപദര്‍ത്ഥങ്ങളിലേയ്ക്കു ചായാതിരി 
ക്കുക എന്നെല്ലാമാണ്‌. മറ്റുള്ളവര്‍ നമ്മെപ്പറ്റി എന്തുപറയുന്നു 
എന്തു വിചാരിക്കുന്നു. നമ്മെക്കൊണ്ടെന്തു ചെയ്യിക്കാനാഗ്ര 


ഹിയ്ക്കുന്നു, ഇതിലൊന്നും ശ്രദ്ധിക്കരുത്‌. ഒരു ge 
പടക്കളത്തില്‍ മുന്നേറുന്നപോലെ ചിന്തയോ ഭാവിവിചാരമോ 
കൂടാതെ സ്വന്തം കര്‍ത്തവ്യങ്ങള്‍ നിര്‍വൃഹിക്കുക. ഒരു ധാര്‍മ്മി 
കകാര്യത്തിനുവേണ്ടി സര്‍വൃസ്വത്യാഗം ചെയ്യേണ്ടിവരുമ്പോള്‍ 
തങ്ങളുടെ മേന്മ, ആദരവ്‌, യശസ്സ്‌, അനുകൂലപരിതസ്ഥിതി, 
സുഖസൌകര്യങ്ങള്‍, മനുഷ്യനോടുളള സ്നേഹബന്ധം 
ഇവയെ ഒന്നും കാര്യമാക്കാതിരിക്കുക.” ഈ ആത്മീയസം 
ഘര്‍ഷത്തിന്‌ ശാരീരികമായ ചില ഒരുക്കങ്ങള്‍ ചെയ്യാന്‍ ഉപ 
നിഷത്തുകള്‍ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്‌. ശൌചം, ഉപവാസം, 
ഇന്ദ്രിയനിഗ്രഹം ഏകാന്തവാസം മുതലായവ ശാരീരികശു 
ദ്ധിക്ക്‌ അത്യാവശ്യമായി വിധിക്കപ്പെട്ടിരിക്കുന്നു. “എന്റെ 
ശരീരം സുയോഗ്യമാകട്ടെ, എന്റെ ജിഹ്വ അതൃന്തം മധുരമാ 
കട്ടെ. ചെവികൊണ്ട്‌ ഞാന്‍ ഏറ്റവും അധികം കേള്‍ക്കുമാറാ 
കട്ടെ” ഇതിന്റെ താല്‍പര്യം ശരീരത്തെ ഒരവഷ്ടംഭമായോ 
ആത്മാവിനു ഒരു ഭാരമായോ കരുതി തിരസ്ക്കരിക്കേണ്ട 
തില്ല എന്നാണ്‌. ശരീരത്തിന്റെ ശുദ്ധീകരണമോ ഇന്ദ്രിയങ്ങ 
ളുടെ മോചനമോ മനസ്സിന്റെ വികാസമോ ഒന്നുംതന്നെ ആത്മ 
പീഡയോടു ബന്ധമുള്ളതല്ല. ബ്രഹ്മചര്യം പാലിക്കുന്നവര്‍ക്കേ 
ബ്രഹ്മലോകപ്രാപ്തിയുണ്ടാകൂ എന്നു വീണ്ടും ഛാന്ദോഗ്യോ 
പനിഷത്തില്‍ പറയപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മചര്യം ഓരോ 
വിദ്യാര്‍ത്ഥിയും ഗുരുവിന്റെ അടുക്കല്‍ വിദ്യാധ്യയനം 
ചെയ്യുന്ന അവസരത്തില്‍ പാലിയ്ക്കേണ്ടുന്ന സ്വഭാവനിയന്ത്ര 
ണമാണ്‌. അത്‌ സംസാരത്യാഗത്തോടുകൂടിയ തപസ്സോ വൈരാ 
ഗൃമോ അല്ല. എന്തെന്നാല്‍ അതേ ഉപനിഷത്തില്‍ Vii 5-ല്‍ 
ബ്രഹ്മചര്യത്തെ യഞ്ജാനുഷ്ഠാനത്തിനു തുല്യമായി പറഞ്ഞി 
രിയ്ക്കുന്നു. ഇതു ബ്രഹ്മചര്യത്തെ സംസാരനിവൃത്തിയെന്നു 
തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കാനുള്ള ഒരു താക്കീതു നല്‍കി 
യിരിക്കുകയാണെന്നു തോന്നും. ശരീരം ആത്മാവിന്റെ സേവ 
കനാണ്‌. കാരാഗൃഹമല്ല. ജീവിതം മനസ്സ്‌ ചേതന ബുദ്ധി 
മുതലായവയെ നാം തൃജിച്ചുകളയണമെന്ന സൂചനകളൊന്നും 
ഉപനിഷത്തുകളിലില്ല. മറിച്ചു ഈശ്വരന്‍ അന്തര്യമിയാണെന്ന 
സിദ്ധാന്തം ഇതിന്നെതിരായ ഒരു നിര്‍ണ്ണയത്തിലേയ്ക്കാണ്‌ 
നമ്മെ നയിയ്ക്കുന്നത്‌. 


യഥാര്‍ത്ഥമതത്തിന്റെ ഭാവാവേശത്തില്‍ ന്നി നില്‍ക്കു 
ന്നതുകൊണ്ടു മാത്രം ഉപനിഷത്തുകള്‍ തൃപ്തിപ്പെടു ന്നില്ല. 
അവ നമുക്ക്‌ ഒരു കര്‍ത്തവ്യസംഹിത കൂടി ഒരുക്കി വെച്ചിരി 
യ്ക്കുന്നു; അതില്ലാഞ്ഞാല്‍ ധാര്‍മ്മികാദര്‍ശം വിശ്വസിച്ചുകൂ 
ടാത്ത വഴികാട്ടിയായിപ്പോകും. എല്ലാ ആചാര്കരമങ്ങളും വികാ 
രങ്ങളുടെ നിയന്ത്രണവും ബുദ്ധിയുടെ സര്‍വ്വാധിപത്യവുമുള്ള, 
സ്വാര്‍ത്ഥപരമായ വ്യക്തിത്വത്തിന്റെ സങ്കുചിതത്വത്തില്‍ നിന്നു 
മുക്തി നേടി ആത്മോല്‍കര്‍ഷത്തിലേയ്ക്കു നയിക്കുന്ന, മഹ 
ത്തായ ദിവ്യപദ്ധതിയില്‍ പങ്കാളികളെന്ന നിലയ്ക്ക്‌ നാമെല്ലാം 
നിരന്തരം പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആചാരരൂപ 
ങ്ങളും - ധാര്‍മ്മികങ്ങളാണ്‌; ഇതിനു വിപരീതമായവ അധാര്‍ 
മ്മികങ്ങളും, ആത്മസംയമവും ഉദാരതയും കരുണയുമാണ്‌ 
സല്‍ഗുണങ്ങള്‍. വലത്തുകൈ ചെയ്യുന്നത്‌ ഇടത്തുകൈ അറി 
യരുത്‌ എന്ന തത്വം ഈ വാക്യങ്ങളില്‍ പ്രകടിപ്പിക്കുന്നു. “ശ്രദ്ധ 
യോടുകൂടി ദാനം ചെയ്യണം, അശ്രദ്ധയോടുകൂചി ദാനം ചെയ്യ 
രുത്‌, ധാരാളം ദാനം ചെയ്യണം, ലജ്ജയോടുകൂടി ദാനം 
ചെയ്യണം. ഭയത്തോടെ ദാനം ചെയ്യണം, സഹാനുഭൂതിയോടെ 
ദാനം ചെയ്യണം” ഛന്ദോഗ്യോപനിഷത്തില്‍ (01117) തപസ്സ്‌, 
ദാനം, ആര്‍ജ്ജവം, അഹിംസ, സത്യസന്ധത എന്നിവയാണ്‌ 
സദാചാരരൂപങ്ങളായി പറയപ്പെട്ടിരിക്കുന്നത്‌. ഏതെങ്കിലും മൃഗ 


ല്‍ 


TI 


സൃഷ്ടിയെ ഹിംസിയ്ക്കാന്‍ മടിക്കുന്നതും, നായാടിപ്പിടിച്ച 
മുയല്‍ക്കിടാവിനെച്ചൊല്ലി വ്യസനം തോന്നുന്നതും, ഇന്നത്തെ 
ചിന്താഗതിയില്‍ അതിശങ്കാലുക്കളായ സ്ത്രീജനങ്ങള്‍ക്ക്‌ 
ചേര്‍ന്ന വികാരദയര്‍ബല്യമായേക്കാം. എന്നാല്‍ ഉപനിഷത്തു 
കളില്‍ മൃഗസൃഷ്ടികളെ സ്നേഹിക്കുന്നത്‌ ഒരുത്തമ ധര്‍മ്മ 
മായി ഗണിക്കപ്പെടുന്നു. ഭുമുഖത്തുള്ള ഭാരതീയ ധര്‍മ്മശാ 
സ്ത്രത്തിന്റെ സാമന്യരൂപമാണ്‌. നായാട്ടിന്നായി ഒരു മാനിനെ 
കൊല്ലുന്നതും വിനോദത്തിനു മാത്രം ഒരെലിയെ ഉപ്രദവി 
ക്കുന്നതും അപരാധമാണ്‌. വികാരങ്ങളെ ജയിക്കാന്‍ ചില 
പ്പോള്‍ സവിശേഷമായ ആത്മനിയന്ത്രണം വിധിക്കുന്നുണ്ട്‌. 
ഭാരതീയ ചിന്തകന്മാര്‍ മനസ്സ്‌ ശരീരത്തെ ആശ്രയിച്ചിരി 
യ്ക്കുന്നു എന്ന വിശ്വാസമുള്ള വരാണ്‌; അതുകൊണ്ടവര്‍ മന 
സ്സിന്റെ പരിശുദ്ധി ആവശ്യമാണെന്നു നിര്‍ദ്ദേശിക്കുന്നു. വാസ 
നകളുടെ നിയന്ത്രണം സ്വച്ഛേയാ നടക്കേണ്ടതാണ്‌. അത്‌ 
സംഭാവ്യമല്ലെങ്കില്‍ നിര്‍ബ്ബന്ധമായി നിയന്ത്രിക്കലും ചില 
പ്പോള്‍ പതിവുണ്ട്‌. തപസ്സ്‌ അഥവാ നിര്‍ബ്ബന്ധമായ വസനാ 
നിയന്ത്രണം, ന്യാസം അഥവാ സംഗപരിത്യാഗം ഇവ രണ്ടും 
തമ്മില്‍ ഭേദം കല്‍പിച്ചിരിക്കുന്നു. തപസ്സ്‌ താഴ്ന്ന പടിയി 
ലുള്ള വാന്രപസ്ഥന്നുള്ളതാണ്‌; അതേ സമയം ന്യാസം 
സന്യാസിയ്ക്കുള്ളതാണ്‌. ഏകാഗ്രത, ധ്യാനം നിദിധ്യാസനം 
മുതലായവ യോഗചര്യകളും അനുവര്‍ത്തിക്കേണ്ടതുണ്ട്‌. 
“പ്രാജ്ഞന്‍ വാക്കിനെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും 
വിലയിപ്പിക്കണം.” ധ്യാനവും ഏകാഗ്രചിന്തനവും മനഃശുദ്ധി 
ക്കുപകരണമായും പറഞ്ഞിരിക്കുന്നു. എല്ലാ വിചാരങ്ങളും 
അന്തര്‍മുഖമാക്കി ഈശ്വരനെത്തന്നെ ചിന്തിക്കാന്‍ ജീവാത്മാ 
ക്കളോട്‌ കല്‍പിച്ചിരിക്കുന്നു. ഈശ്വരനില്‍ നിന്ന്‌ അനുഗ്രഹം 
ലഭിക്കാനല്ല; ഈശ്വരനോട്‌ താദാത്മ്യം പ്രാപിക്കാന്‍ ! എ 
ന്നാല്‍ ഈ ധ്യാനാവസ്ഥിതമായ ജീവിതത്തിന്റെ ആത്മ്രപ 
ഹര്‍ഷാവസ്ഥ പോലും തീര്‍ച്ചയായും യഥാര്‍ത്ഥതയില്‍നി 
ന്നുള്ള ഒരൊഴിഞ്ഞുമാറലല്ല. അത്‌ പദാര്‍ത്ഥങ്ങളുടെ പരമ 
സത്യത്തെ കണ്ടറിയാന്‍ കഴിവുണ്ടാക്കുന്ന ഉപകരണം മാത്ര 
മാണ്‌. “മൂര്‍ച്ചയും സൂക്ഷ്മതയുമുള്ള മനസ്സുകൊണ്ടു മാത്രമേ 
ഈശ്വരനെ കാണാന്‍ കഴിയു.” ബ്രഹ്മചര്യം, ഗാര്‍ഹസ്ഥ്യം, 
വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങിനെ നാലാശ്രമങ്ങള്‍ വിധി 
യ്ക്കപ്പെട്ടിരിയ്ക്കുന്നു. ക്രമത്തില്‍ അവയിലൂടെ കടന്നുപോയി 
മനുഷ്യന്‍ സാംസാരികമലം നീക്കി തന്നെ ശുദ്ധമാക്കാം. 
അപ്പോഴേ മനുഷ്യന്‍ തന്റെ ആദ്ധ്യാത്മികമായ വാസഗേഹ 
ത്തില്‍ കേറാന്‍ അര്‍ഹനാകുന്നുള്ളു. 


സമുദായത്തോടുള്ള കര്‍ത്തവ്യങ്ങളെല്ലാം പൂര്‍ണ്ണമായി 
നിര്‍വൃഹിച്ചു കഴിഞ്ഞാല്‍ ഓരോരുത്തര്‍ക്കും സംസാരത്തില്‍ 
നിന്നു വിരക്തനായ വിശ്രമം തേടാന്‍ വിധിയുണ്ട്‌. മനുഷ്യ 
ജിവിതത്തിന്റെ അവസാനത്തെ പടിയാണിത്‌. ധാര്‍മ്മികമായ 
ആചരണവും പ്രേമമയമായ ജീവിതവും നയിക്കുന്ന തപസ്വി 
യായ പരിരവാജകന്‍ സാംസാരിക്രപലോഭനങ്ങളില്‍ നിന്നു 
മുക്തനായി പരലോകത്തേയ്ക്കു ദൃഷ്ടി തിരിക്കുന്നു. 
നിഷ്കളവും ഭക്തി പൂര്‍ണ്ണങ്ങളുമായ ഭാരതത്തിലെ മുനിചി 
ത്തങ്ങള്‍ നിതൃസൌന്ദരൃത്തിന്റെ സ്വപ്നങ്ങളാലും അനശ്വര 
സംഗീതത്തിന്റെ പ്രതി ധ്വനികളാലും നിരന്തരം ആകൃഷ്ടങ്ങ 
ളായിരിയ്ക്കുന്നു. അവര്‍ ആ പരമാദര്‍ശത്തിന്റെ അടുത്താ 
ണ്‌. അതിന്റെ അസ്തിത്വത്താലാകൃഷ്ടരാകത്തക്കവണ്ണം 
നന്നെ അടുത്താണ്‌ നില്‍ക്കുന്നത്‌. നമുക്കതൊരു സ്വപ്നമാ 
കാം. എന്നാല്‍ അവര്‍ ജീവിക്കുന്നതേ ആ സ്വപ്നത്തിലാണ്‌. 
അതുകൊണ്ടവര്‍ക്കത്‌ തങ്ങള്‍ അവഗണിച്ചു തള്ളുന്ന ഭാതി 


കസത്തയെക്കാളേറെ യാഥാര്‍ത്ഥ്യമാണ്‌. തപസ്വിയെ se 
ന്ധിച്ചേടത്തോളം ആത്മാവിനും ശരീരത്തിനും കടിനമായ പരി 
ശീലനം - കഠിനമായ സാധന-വിധിച്ചിട്ടുണ്ട. അതു സിദ്ധി 
ച്ചവര്‍ക്കേ ഇത്തരം ആദര്‍ശജീവിതം നയിയ്ക്കാനാവൂ. നിഷ്ക്യ 
ഷ്ടമായ പരിശുദ്ധിയും അകിഞ്ചനത്വവുമാണ്‌ തപന്ധിയുടെ 
ജീവിതത്തെ ഭരിക്കേണ്ടത്‌. അയള്‍ മഞ്ഞവസ്ത്രം ധരിയ്ക്ക 
ണം. ശിരസ്സു മുണ്ഡനം ചെയ്ത്‌ തെരുവുതെണ്ടി ഭക്ഷണം 
യാചിയ്ക്കണം. ആത്മാവിനു വിനയം വരുത്താനുള്ള ഉപക 
രണങ്ങളാണിവ. നിത്യനിയതങ്ങളായ പ്രാര്‍ത്ഥനകളും ഉപവാ 
സങ്ങളും അനുഷ്ഠിയ്ക്കുക വഴി ആത്മാവിന്‌ നിത്യാനന്ദപ 
ദവിയിലേക്കുയരുവാന്‍ കഴിയുന്നു. വിശുദ്ധിയും വിനയുമാ 
ണൊരു തപസ്വിയെ മഹാനാക്കിത്തീര്‍ക്കുന്നത്‌; കുശലനായ 
ഒരിന്ദ്രജാലക്കാരന്റെ കൈയടക്കത്തിലുള്ള സാമര്‍ത്ഥ്യമോ 
വാതോന്മാദക്കാരന്റെ സ്വപ്നം കാണാനുള്ള കഴിവോ അല്ല. 
കാമം, ക്രോധം, വാസന, ഇച്ഛ എന്നിവ വിട്ടുയര്‍ന്ന്‌ ശുദ്ധനാ 
യിരിക്കുന്നതുകൊണ്ടാണ്‌ തപസ്വി മഹത്ത്വം നേടുന്നത്‌. ജീവി 
ച്ചിരിക്കെ അനുഷ്ഠിക്കുന്ന ഈ ആത്മാഹുതി ഒരാള്‍ക്ക്‌ ആത്മ 
ഹത്യയേക്കാള്‍ കഠിനമാണ്‌. മരണം എളുപ്പമാണ്‌. ഭാരപ്പെ 
ട്ടത്‌ ജീവിതമാണ്‌. സാമൂഹ്യ ബന്ധങ്ങളില്‍ നിന്നു രക്ഷപ്പെ 
ടാന്‍ വേണ്ടി വീടും സമുദായവും ഉപേക്ഷിക്കുന്നതുകൊണ്ട്‌ 
ഒരാള്‍ ശരിയായ സന്യാസിയാകുന്നില്ല; ജീവിതത്തില്‍ പരാ 
ജയം പറ്റിയതുകൊണ്ടു മാത്രം സന്യസിച്ചവനും യഥാര്‍ത്ഥ 
സന്യാസിയാകുന്നില്ല. ഈ അവസാനത്തെ തരക്കാര്‍ സന്യാ 
സാശ്രമത്തിനാകെ അപമാനം വരുത്തുന്നു. ആത്മസംയമം 
ചെയ്ത്‌ ധാര്‍മ്മികവീക്ഷണത്തിലൂടെ മാനവസമൂഹത്തിനു 
വേണ്ടി കഷ്ടങ്ങളനുഭവിക്കുന്നവനാണ്‌ യഥാര്‍ത്ഥ സന്യാസി. 
ജീവിതപരിശ്രമമാകെത്തന്നെ നമ്മുടെ അഹങ്കാരം തുടച്ചു 
നീക്കി നമ്മെ പരിശുദ്ധരാക്കാന്‍ വേണ്ടിയുള്ളതാണ്‌. ആശ്രമ 
വ്യവസ്ഥകളും മറ്റും ആത്മോന്നതിക്ക്‌ സഹായകമാകാന്‍ 
വേണ്ടി ഏര്‍പ്പെടുത്തിയ പദ്ധതികളുമാണ്‌. അങ്ങനെ ഗൃഹ 
സ്ഥാശ്രമത്തിനു ശേഷം പരിര്വാജകജീവിതമാണ്‌ വിധിച്ചി 
രിക്കുന്നത്‌. ആത്മജ്ഞാനി തന്റെ എല്ലാ സ്വാര്‍ത്ഥതാല്‍പര്യ 
ങ്ങളും വെടിഞ്ഞ്‌ പരിര്രാജകസന്യാസിയായിത്തീരണമെന്ന്‌ 
ഉപനിഷത്തുകള്‍ ഘോഷിക്കുന്നു, “ബ്രാഹ്മണര്‍ ആത്മജ്ഞാ 
നികളായി ഭാവിസന്താനപരമ്പരയുടെ ആഗ്രഹവും, വ്യക്തി 
പരമായ സ്വത്തുകൈവശത്തിനുള്ള ആഗ്രഹവും, ലൌകിക 
മായ ഐശ്വര്യങ്ങള്‍ക്കുള്ള ആഗ്രഹവും കൈവെടിഞ്ഞ്‌ പരി 
്രാജകരായി സഞ്ചരിയ്ക്കുന്നു.” പ്രാചീന ഭാരതത്തില്‍ 
സന്യാസി നിര്‍ദ്ധനനും അകിഞ്ചനനുമാണെങ്കിലും, യാതൊ 
രധികാരവും ശക്തിയുമില്ലെന്നിരിക്കിലും, സാഗ്രാജ്യാധിപന്മാര്‍ 
കൂടി കാല്‍ക്കല്‍ കുമ്പിടത്തക്കവിധം സ്ഥാനവും ബഹുമാ 
നവും വഹിച്ചിരുന്നു. പരിശുദ്ധജീവിതത്തിന്‌ അത്രയും ബഹു 
മാനാദരങ്ങളുണ്ടായിരുന്നു. 


ഹിന്ദുമതത്തിന്റെ മുഖ്യലക്ഷണമായ ആശ്രമധര്‍മ്മം ജീവി 
തത്തിന്റെ എല്ലാ വശത്തും ആത്മശക്തി വളര്‍ത്തി ജീവിതം 
പൂര്‍ണ്ണമാക്കാന്‍ ശ്രമിക്കുന്നു. അത്‌ വൈവാഹികജീവിതത്തിന്‌ 
ഒരുക്കമെന്ന നിലയില്‍ കഠോരമായ പരിശുദ്ധി അഥവാ ബ്രഹ്മ 
ചര്യം വേണമെന്നു നിഷ്കര്‍ഷിക്കുന്നുണ്ട്‌. ഉപനിഷദ്ദ്രഷ്ടാ 
ക്കളുടെ അഭിപ്രായത്തില്‍ വിവാഹം ഒരു ധാര്‍മ്മിക സംസ്കാ 
രമാണ്‌; ഈശ്വരസേവാപദ്ധതിയാണ്‌. ഗാര്‍ഹസ്ഥ്യത്തിന്റെ 
ആസ്ഥാനമായ ഗൃഹം ഒരു വിഷുദ്ധവേദിയാണ്‌; മതപരമായ 
യാതൊരു ചടങ്ങും ധര്‍മ്മപത്നിയെ പങ്കെടുപ്പിയ്ക്കാതെ 
പൂര്‍ത്തിയാവില്ല. ദാമ്പത്യവും പിതൃത്വവും വഴിയായി ഒരാള്‍ 


D 


മനുഷ്യസ്നേഹത്തിന്റേയും കുടുംബബന്ധത്തിന്റേയും 

അഴകും ആനന്ദവും തികച്ചും അനുഭവിച്ചുകഴിഞ്ഞ ശേഷം 

വിശ്വപൌരന്റെ ഉയര്‍ന്ന പദവിയിലെത്താന്‍ വേണ്ടി ക്രമത്തില്‍ 
ഗൃഹത്തോടും കുടുംബത്തോടുമുള്ള ബന്ധങ്ങളില്‍ നിന്ന്‌ 

സ്വാതന്ത്ര്യം നേടാന്‍ പരിശ്രമിക്കണമെന്നും വിധിച്ചിരിക്കുന്നു. 
ബുദ്ധമതം ഭാരതീയ ഹൃദയങ്ങളില്‍ സുസ്ഥിരമായി സ്ഥാന 

മുറപ്പിയ്ക്കുന്നതില്‍ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കില്‍ അതിനു 

കാരണം അത്‌ ബ്രഹ്മചര്യത്തെ ഗാര്‍ഹസ്ഥ്യത്തേക്കാള്‍ അത്യു 
ന്നതനിലയില്‍ കൊണ്ടുവെച്ചതും മുന്‍യോഗ്യതകളോ അര്‍ഹ 
തയോ നോക്കാതെ എല്ലാവരേയും ഉയര്‍ന്ന സത്യാസാശ്രമ 

ത്തിലേയ്ക്ക്‌ ചെല്ലാന്‍ അനുവദിച്ചതുമാണ്‌. സന്യാസികള്‍ 

ജാതി, ധനം, പൌരത്വം ഇതൊന്നുമില്ലാത്ത ആത്മീയമായ ഒരു 
സഹോദര്യസ്ഥാപനമാണ്‌. സ്നേഹത്തിന്റേയും സേവനത്തി 
ന്റേയും സന്ദേശങ്ങളെ പ്രസാദഭാവത്തില്‍ പ്രചരിപ്പിക്കുകയാ 
ണതിന്റെ ഉദ്ദേശ്യം. ഭൂമിയില്‍ വിശുദ്ധിയുടെ സൌന്ദര്യത്തി 

നും, വിനയത്തിന്റെ ശക്തിക്കും, അകിഞ്ചനത്വത്തിന്റെ ആന 

ന്ദത്തിനും, സേവനത്തിന്റെ സ്വാതന്ത്രയത്തിനും സാക്ഷികളായി 
സഞ്ചരിക്കുന്ന ഈശ്വരദൂതന്മാരാണവര്‍. 


ജാതിയുടെ നിയമങ്ങള്‍ സമുദായത്തോടുള്ള കര്‍ത്തവ്യ 
ങ്ങളെ വിധിക്കുന്നു. മനുഷ്യന്‍ തനിക്കു വിധിച്ച കര്‍ത്തവ്യ 
കര്‍മ്മങ്ങള്‍ എന്തായാലും അനുഷ്ഠിക്കണം. യോഗ്യതകള്‍ 
നോക്കി അവയുടെ അടിസ്ഥാനത്തിലാണ്‌ കര്‍ത്തവ്യകര്‍മ്മ 
ങ്ങള്‍ വിധിച്ചിട്ടുള്ളത്‌. ര്രഹ്മണത്വം സിദ്ധിക്കുക ജന്മം 


കൊണ്ടല്ല ആചരണംകൊണ്ടാണെന്നു ഗണിക്കപ്പെട്ടിരിക്കുന്നു. 


തുടര്‍ന്നു പറയുന്ന കഥ സത്യത്തെ തെളിയിക്കുന്നു. 


ജാബാലയുടെ മകന്‍ സത്യകാമന്‍ തന്റെ അമ്മയെ 
സംബോധനം ചെയ്തു പറഞ്ഞ്‌ : “അമ്മേ ഞാന്‍ ബ്രഹ്മചര്യം 
ദീക്ഷിയ്ക്കാനാഗ്രഹിക്കുന്നു. ഞാനേതു ഗോത്രക്കാരനാ 
ണമ്മേ” 


അമ്മ മകനോടു പറഞ്ഞു: “എന്റെ കുട്ടീ, നിന്റെ ഗോത്ര 
മേതാണെന്നെനിക്കറിഞ്ഞുകുടാ. ചെറുപ്പത്തില്‍ ഒരു ദാസി 
യായി ഞാനങ്ങുമിങ്ങും നടന്നിരുന്ന കാലത്താണ്‌ നിന്നെ 
ഗര്‍ഭം ധരിച്ചത്‌. അതുകൊണ്ട്‌ നീ ഏതു ഗോത്രമാണെന്നെ 
റിയി എന്റെ an ജാബാലയെന്നാണ്‌. ന സത്യകാ 
മനാണ്‌. അതുകൊണ്ട്‌ സത്യകാമജാബാലനാണ്‌ ഞാനെന്നു 
നിനക്ക്‌ പറയാം.” 


സത്യകാമന്‍ ഹരിദ്രുമാന്റെ പുത്രനായ ഗൌതമന്റെ അടു 
ക്കല്‍ ചെന്ന്‌ പറഞ്ഞു: 


“ഭഗവാന്‍, ഞാന്‍ അവിടുത്തെ അടുക്കല്‍ ബ്രഹ്മചര്യം 
ദീക്ഷിക്കാനാഗ്രഹിക്കുന്നു. ഞാന്‍ അവിടുത്തെ അടുക്കല്‍ വര 
ട്ടെയോ?” 

ഗൌതമന്‍ ചോദിച്ചു : “ഹേ സോമു, നീ ഏതു ഗോത്ര 
ത്തില്‍ പെട്ടവനാണ്‌?” 


സത്യകാമന്‍ പറഞ്ഞു : “ഭഗവന്‍, എനിയ്ക്കറിഞ്ഞുകൂടാ, 
ഞാനേതു ഗോത്രത്തില്‍ പെട്ടവനെന്ന്‌ എനിയ്ക്കറിഞ്ഞുകൂടാ, 
ഞാനമ്മയോടു ചോദിച്ചു നോക്കി. അമ്മയുടെ മറുപടി ഇങ്ങ 
നെയാണ്‌: “ഞാനെന്റെ ചെറുപ്പത്തില്‍ ഒരു പരിചാരികയെന്ന 
നിലയില്‍ അങ്ങുമിങ്ങും അലഞ്ഞു തിരിഞ്ഞിരുന്ന കാല 
ത്താണ്‌ നിന്നെ ഗര്‍ഭം ധരിച്ചത്‌. നിന്റെ ഗോത്രമേതെന്നു പറ 
യുവാന്‍ സാധ്യമല്ല. എന്റെ പേര്‍ ജാബാലയെന്നാണ്‌; നീ സത്യ 
കാമനാണ്‌' അതുകൊണ്ട്‌ ഭഗവന്‍ ഞാന്‍ സത്യാകാമ ജാബാ 
ലനാണ്‌.” 


ഗൌതമന്‍ സത്യകാമനോടു പറഞ്ഞു: “ശരിയായ a 
ബ്രാഹ്മണ നല്ലാതെ ഇങ്ങനെ സത്യം തെളിഞ്ഞു പറയാനാ 
വില്ല. അതുകൊണ്ട്‌ വേഗം ചെന്ന്‌ അഗ്നി ജ്വലിപ്പിക്കു. ഞാന്‍ 
നിനക്ക്‌ ദീക്ഷാകര്‍മ്മം നടത്താം. നീ സത്യമാര്‍ഗ്ഗത്തില്‍ നിന്നും 
പിഴച്ചവനല്ല.” 


വിവിധഭാഗങ്ങലെ മയപ്പെടുത്താനും അടിതുരക്കുന്ന വര്‍ഗ്ഗ 
വൈരങ്ങളേയും വൈമുഖ്യങ്ങളേയും അകറ്റാനുമാണ്‌ ഉപനി 
ഷദ്‌ ദര്‍ശനങ്ങള്‍ തുനിയുന്നത്‌. ഈശ്വരന്‍ എല്ലാവരിലും ഒരു 
പോലെ വ്യാപിച്ചിരിക്കുന്ന അന്തര്യാമിയായ ആത്മാവാണ്‌. 
അതുകൊണ്ട്‌ എല്ലാവര്‍ക്കും ഒരു പോലെ സത്യത്തെ ഗ്രഹി 
യ്ക്കാന്‍ കഴിയും; എല്ലാവരം ഒരുപോലെ സത്യജ്ഞാനം 
അധ്യയനം ചെയ്യാന്‍ അധികാരികളുമാണ്‌. ക്ഷ്രതിയരുടെ 
പ്രതിനിധിയായി സനല്‍കുമാരന്‍ ബ്രഹ്മണനായ നാരദനെ 
പദാര്‍ത്ഥങ്ങളുടെ പരമരഹസ്യം ധരിപ്പിക്കുന്നു. ഉയര്‍ന്ന തത്വ 
ജ്ഞാനവും ധര്‍മ്മവും ഒരിക്കലും ്രാഹ്മണവര്‍ഗ്ഗത്തിനു 
മാത്രം ഒതുങ്ങി നില്‍ക്കുന്നതല്ല. അഗാധമായ ആധ്യാത്മിക 
പ്രശ്നങ്ങളെ വിശദീകരിച്ചു പഠിപ്പിക്കുന്ന ക്ഷത്രിയരാജാക്ക 
ന്മാരെപ്പറ്റി നാം ഗ്രന്ഥങ്ങളില്‍ വായിക്കുന്നു. തത്വജ്ഞാനത്തെ 
സംബന്ധിച്ച വാദപ്രതിവാദങ്ങള്‍ക്കായി ധാര്‍മ്മികസമ്മേളന 
ങ്ങള്‍ നടത്തിയിരുന്ന ജനകനും അജാതശത്രുവും ക്ഷ്ര്രിയ 
രാജാക്കന്മാരായിരുന്നു. തീരവമായ ബരദ്ധികജീവിതത്തിന്റെ 
കാലഘട്ടമായിരുന്നു അത്‌. സാധാരണക്കാര്‍കൂടി ദാര്‍ശനിക 
പ്രശ്നങ്ങളില്‍ താല്‍പര്യം കാണിച്ചുവന്നു. ജ്ഞാനികള്‍ നാട്ടി 
ലങ്ങോട്ടുമിങ്ങോട്ടും ശാസ്ത്രചര്‍ച്ചകള്‍ക്കായി ഉത്സാഹപൂര്‍വ്വം 
സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഉപനിഷത്തുകളുടെ സമ്പാദകന്മാ 
രായ ബ്രഹ്മണര്‍ക്ക്‌ ക്ഷത്രിയന്മാര്‍ ഗവേഷണങ്ങളില്‍ പ്രധാന 
മായ പങ്കെടുക്കുന്നുണ്ടെന്നു സമ്മതിക്കത്തക്ക വിധം 
ആത്മാര്‍ത്ഥമായ സത്യസന്ധതയുണ്ടായിരുന്നു. സ്ത്രീകള്‍ 
ജീവിതത്തിനു വേണ്ടിയുള്ള സംഘര്‍ഷത്തെ സംബന്ധിച്ചേ 
ടത്തോളം ഏറ്റവും സുരക്ഷിതകളും ആശ്രിതകളുമായിരുന്നു 
വെങ്കിലും മോക്ഷ്രപാപ്തിക്കുള്ള ആദ്ധ്യാത്മികസമരത്തില്‍ 
അവര്‍ക്ക്‌ പുരുഷന്മരോട്‌ തുല്യമായ അധികാരാവകാശങ്ങ 
ളുണ്ടായിരുന്നു. മൈത്രേയിയും ഗാര്‍ഗിയും ആത്മീയമായ ഗംഭീ 
രപ്രശ്നങ്ങളെക്കുറിച്ച്‌ ശാസ്ത്രവാദം നടത്താറുണ്ടായിരന്നു; 
ദര്‍ശനങ്ങളെക്കുറിച്ചു നടത്തുന്ന ചര്‍ച്ചാസമ്മേളനങ്ങളിലും 
പങ്കെടുക്കാറുണ്ടായിരുന്നു. 


ഉപനിഷത്തുകള്‍ ജ്ഞാനത്തെ മോക്ഷോപായമായി 
ഈന്നി പറയുന്നുണ്ടെന്നുള്ളത്‌ യഥാര്‍ത്ഥമാണ്‌. “തരതി 
ശോകം ആത്മാവില്‍” ആത്മജ്ഞാനി എല്ലാ ശോകങ്ങളേയും 
തരണം ചെയ്യുന്നു. “(്രഹ്മവില്‍ ബ്രഹ്മൈവ ഭവതി” ബ്രഹ്മ 
ജ്ഞാനി ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. ഉപനിഷത്തുകള്‍ 
ജ്ഞാനത്തിന്റെ മഹത്വത്തിലുന്നി നില്‍ക്കുകയും എല്ലാ സദാ 
ചാരങ്ങളേയുംഅതിന്റെ പൂര്‍വ്വവര്‍ത്തികളായി കരുതുകയും 
ചെയ്യുന്നതു കൊണ്ട്‌ ഉപനിഷത്തുകള്‍ ജ്ഞാനത്തെക്കുറി 
ച്ചുള്ള അത്യുത്സാഹം നിമിത്തം ഇച്ഛാശക്തിയെ അതിന്റെ 
സ്ഥാനത്തുനിന്ന്‌ തരം താഴ്ത്തുന്നു എന്നു പറയുന്ന വിമര്‍ശ 
കന്മാരുണ്ട്‌. ജ്ഞാനികള്‍ക്ക്‌ സദാചാരം വളരെ കാര്യമുള്ള 
തൊന്നുമല്ല എന്ന്‌ ഉറപ്പിച്ചു പറയുന്ന ഡയൂസന്‍ അജ്ഞാനി 
കള്‍ക്കും അതാവശ്യമില്ല എന്നു പിന്നീടു പറയുന്നു. “മോക്ഷ 
പ്രാപ്തി കൊവരുത്തുന്ന ജ്ഞാനം നേടുന്നതില്‍ സദാചാരം 
സഹായിക്കുന്നത്‌ പ്രതൃക്ഷമായിട്ടല്ല; അപ്രത്യക്ഷമായി മാത്ര 
മാണ്‌ സഹായിക്കുന്നത്‌. എന്തെന്നാല്‍ ഈ ജ്ഞാനം മുമ്പി 
ല്ലാത്ത ഒന്നിന്റെ ഉചിതമായ ഉപകര ണങ്ങളാല്‍ ഉണ്ടാകലോ 


2 


ഉണ്ടാക്കപ്പെടലോ അല്ല. ഈ ജ്ഞാനം അനാദികാലമായി 
നിത്യവസ്തുവായി നിലനിന്നു വരുന്ന ഒന്നിന്റെ അനുഭൂതി 
മാത്രമാണ്‌.” എന്നാല്‍ ഉപനിഷത്തുകള്‍ ജ്ഞാനത്തെ ശബ്ദ 
ത്തിന്റെ സങ്കുചിതമായ അര്‍ത്ഥത്തില്‍ മോക്ഷവപ്രാപ്തിക്ക്‌ 
ഓകോപായമായി സ്വീകരിയ്ക്കുന്നില്ല. “ആത്മാവിനെ വേദ 
ജ്ഞാനം കൊണ്ടുമാത്രം പ്രാപിക്കാന്‍ കഴിയില്ല. വിജ്ഞാനം 
കൊണ്ടും വളരെ അധികം പഠിച്ചതുകൊണ്ടും പ്രാപിക്കാന്‍ 
കഴിയില്ല.” സത്യമായ ജീവിതത്തിലാണ്‌ ഈന്നല്‍. ജ്ഞാന 
ത്തോടൊപ്പം ധര്‍മ്മവും തുടര്‍ന്നുണ്ടായിരിയ്ക്കണം. ്രഹ്മ 
ജ്ഞാനം നേടാനാഗ്രഹിക്കുന്നവന്‍ എത്രതന്നെ ശക്തിയായ 
ഉത്സാഹവും ജിജ്ഞാസയുമുണ്ടായിരുന്നാലും സദാചാരം, 
ധര്‍മ്മനിഷ്ഠ എന്നീ രണ്ടു യോഗ്യതകളുമില്ലെങ്കില്‍ പ്രവേശം 
ലഭിയ്ക്കുകയില്ല. ജഞാനമെന്നാല്‍ കേവലം ബുദ്ധിയുടെ കഴി 
വല്ല എന്നു നാം വിശദമാക്കേണ്ടിയിരിക്കുന്നു. ആത്മബോധ 
മാണത്‌. ബ്രഹ്മജിജ്ഞാസുവിന്റെ മനസ്സ്‌ അധികം ചഞ്ചല 
മായിക്കൂട; പരമാര്‍ത്ഥസത്തയില്‍ ശ്രദ്ധ ചെലുത്താന്‍ കഴി 
യാത്ത വിധം സാംസാരികവിഷയങ്ങളില്‍ സംലിപ്തവുമായി 
ക്കൂടാ. ഈശ്വരഭക്തികൊണ്ടവന്റെ ഹൃദയം പവിത്രവും ആന 
ന്ദഭരിതവുമായിരിക്കണം. ഈശ്വരശാസ്ത്രത്തില്‍ വിദഗ്ദ്ധരായ 
ജൂഷിമാര്‍ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കണമെങ്കില്‍ അതിനുമു 
മ്പായി ചില ശിഷ്യന്മാരെ കുറെക്കാലത്തോളം സദാചാരദീ 
ക്ഷയ്ക്കും ധാര്‍മ്മികമായ അച്ചടക്കത്തിനും നിയന്ത്രണത്തിനും 
വിധേയരാകേണ്ടി വന്നതായി അറിവാകുന്നു. പ്രശ്നോപനി 
ഷത്തില്‍ പിപ്പലാദമഹര്‍ഷി ആറു ബ്രഹ്മജിജ്ഞാസുക്കളെ 
ഒരു വര്‍ഷത്തേയ്ക്കു കൂടി കൂടുതല്‍ അച്ചടക്കത്തിനും ആത്മ 
നിയന്ത്രണത്തിനും വിധേയരായി വര്‍ത്തിക്കാന്‍ മടക്കി അയ 
ച്ചിരുന്നു. ഛാന്ദോഗ്യോപനിഷത്തില്‍ ഗുരു സത്യകാമാ ജബാ 
ലനെ പശുപാലനത്തിനായി ഘോരവനാന്തരങ്ങളിലേയ്ക്കയ 
ച്ചതായി പറയുന്നു. ഏകാന്ത ധ്യാനവും പ്രകൃതിസമ്പര്‍ക്കവും 
വളര്‍ത്തു കയായിരുന്നു ഇതിന്നുദ്ദേശ്യം. ഉപനിഷത്തുകള്‍ 
നിഷ്കര്‍ഷിയ്ക്കുന്ന ജ്ഞാനം ആത്മശക്തിയുടെ സജീവനി 
യമമായ ശ്രദ്ധ അഥവാ വിശ്വാസമാണ്‌. വൃക്ഷം ഫലിക്കുന്ന 
പോലെത്തന്നെ ജ്ഞാനവും കര്‍മ്മത്തിലൂടെ അഭിവ്യക്തമാ 
കണം. ജ്ഞാനം നമുക്കു ലഭിച്ചു കഴിഞ്ഞാല്‍ സത്യം കൈവ 
ന്നതായും അതിനെ സ്വായത്ത മാക്കിയതായും അതിനാല്‍ നാം 
പരിവര്‍ത്തനം ചെയ്യപ്പെട്ടതായും കരുതപ്പെടുന്നു. “ദുരാചാര 
ത്തില്‍ നിന്നു മുക്തനും, ശാന്തനും, സമാഹിതനുമല്ലാത്ത, 
ഹൃദയത്തില്‍ ശാന്തി വിരാജിക്കാത്തഒരു വ്യക്തിക്കത്‌ സാധ്യ 
മാവില്ല. അതായത്‌ ജ്ഞാനം കൊണ്ടു മാത്രം (്രഹ്മപ്രാപ്തി 
യുണ്ടാകാന്‍ വയ്യ.” അതുകൊണ്ടു രാമാനുജന്‍ ജ്ഞാന 
ത്തിന്റെ വ്യഖ്യാനത്തില്‍ ധ്യാനം, സമാധി, ഉപാസന, പൂജ 
എന്നിവയ്ക്കും സ്ഥാനം നല്‍കിയിരിക്കുന്നു. ജ്ഞാനത്തില്‍ 
നിന്ന്‌ സദാചാരത്തെ പുറന്തള്ളിക്കൊണ്ടുള്ള വ്യാഖ്യാനത്തിന്‌ 
ഒരു ന്യായീകരണവും കാണുന്നില്ല. ആത്മാവിനോടുള്ള 
ഐക്യഭാവം അഭിവ്യക്തമാകുന്നില്ലെങ്കില്‍ അത്തരം കേവല 
കര്‍മ്മങ്ങള്‍ അപര്യാപ്തങ്ങളാണെന്ന്‌ ഉപനിഷത്തുകളൂന്നിപ്പ 
റയുന്നു. “അല്ല, ആത്മാവിന്നിവിടെ മഹത്തായ ചില വിശു 
ദ്ധകര്‍മ്മങ്ങള്‍ നിറവേറ്റാനുണ്ടെന്ന്‌ അറിവുള്ളവനല്ലെങ്കിലും 
അയാളുടെ കര്‍മ്മം ഒടുവില്‍ വിനഷ്ടമാകും. ഒരാള്‍ തന്റെ 
ആത്മാവു മാത്രമാണ്‌ സത്യമെന്ന്‌ മനസ്സിലാക്കി, ആത്മോ 
പാസന നടത്തുന്നുവെങ്കില്‍ അയാളുടെ കര്‍മ്മം ഒടുവില്‍ വിന 
ഷ്ടമാകും. ഒരാള്‍ തന്റെ ആത്മാവ്‌ മാത്രമാണ്‌ സത്യമെന്ന്‌ 
മനസ്സിലാക്കി, ആത്മോപാസന നടത്തുന്നുവെങ്കില്‍ അയാ 
ളുടെ കര്‍മ്മം വിനിഷ്ടമാകുന്നില്ല. അയാള്‍ ആഗ്രഹിക്കുന്ന 


K 


കര്‍മ്മങ്ങള്‍ ജ്ഞാനസഹകൃതമായി അനുഷ്ഠിക്കണമെന്നാണ്‌ 


തെന്തോ അതെല്ലാം ഈ ആത്മാവില്‍ നിന്നു ലഭിക്കുന്നു. 


ഈ സൂക്തം നിഷ്കര്‍ഷിക്കുന്നത്‌. സര്‍വ്വാതിശായിയായ പര 
മസത്തയില്‍ ശ്രദ്ധവിശ്വാസങ്ങളോടു കൂടാതെ അനുഷ്ഠി 
ക്കുന്ന കേവലകര്‍മ്മങ്ങള്‍ ദുര്‍ബ്ബലങ്ങളാകുന്നു. മനുഷ്യന്റെ 
യഥാര്‍ത്ഥലക്ഷ്യം കേവലം യാന്ത്രികമായ സല്‍ക്കര്‍മ്മങ്ങള്‍ 
കൊണ്ട്‌ നേടാന്‍ കഴിയുകയില്ല. എല്ലാ കര്‍മ്മങ്ങളിലും യജ്ഞാ 
നുഷ്ഠാനങ്ങളിലും ക്രിയാകലാപങ്ങളിലും ആത്മോന്നതിയു 
ണ്ടാകുന്നു. എന്നാല്‍ അവിടെ അനന്തവുമായി താദാത്മ്യം 
പ്രാപിച്ചുകൊള്ള ണമെന്നില്ല. സത്യമായ ആത്മാവിന്റെ 
ഹിതത്തെ പുഷ്ടിപ്പെടുത്തുക എന്ന ഏകവിചാരത്തോടെ 
എല്ലാ കര്‍മ്മങ്ങളും അനുഷ്ഠിക്കണം. ഈശ്വരനില്ലാതെ 
നമ്മുടെ ജീവിതത്തിനു ലക്ഷ്യമില്ല. സത്തയില്ല, ആശ്രയവു 
മില്ല. ഇഹലോകത്തും പരലോകത്തും അധികക്കണക്കില്‍ 
നന്മ കിട്ടണമെന്ന ഒറ്റ ഉദ്ദേശ്യത്തോടെ അനുഷ്ഠിക്കുന്ന കര്‍മ്മ 
കലാപങ്ങളേയും യജ്ഞയാഗാദികളേയും ഉപനിഷത്തുകള്‍ 
അപലപിയ്ക്കുന്നുണ്ട്‌. പരലോകത്തു ഓഹരി ധനം (ഷെ 
യര്‍) വങ്ങാനോ ഈശ്വരനുമായി ഒരു ബാങ്കുകണക്കാ 
രംഭിക്കാനോ ഉള്ള ഉദ്ദേശ്യത്തോടെ ആകരുത്‌ നം കര്‍ത്തവ്യ 
കര്‍മ്മങ്ങളനുഷ്ഠിക്കുന്നത്‌. ബ്രാഹ്മണങ്ങളില്‍ കര്‍ത്തവ്യകര്‍മ്മ 
ങ്ങളെ സംബന്ധിച്ചു പ്രകടിപ്പിച്ച അബുദ്ധിപൂര്‍വ്വകമായ 
ഇത്തരം ആശയങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ടു ഉപനിഷത്തു 
കള്‍ ഒരനിവാര്യസത്യത്തെ ഈന്നിയുറപ്പിക്കുന്നുണ്ട്‌. എന്നാ 
ലവ “കര്‍മ്മങ്ങളും ജ്ഞാനവും തമ്മില്‍ ബന്ധമില്ല; ജ്ഞാനം 
മാത്രമാണ്‌ മോക്ഷസാധനം” എന്ന മതത്തെ പിന്താങ്ങുന്നി 
ല്ല. ജ്ഞാനകര്‍മ്മങ്ങളുടെ സമുച്ചയമായ ഒരാത്മീകജീവിത 
ത്തെയാണ്‌ ഉപനിഷത്തുകള്‍ നിഷ്കര്‍ഷിക്കുന്നത്‌. 


ധാര്‍മ്മികമായ ഈ സിദ്ധിയുടെ സംഭാവ്യതതന്നെയാണ്‌, 
എല്ലാ സദാചാരങ്ങളുടേയും പുര്‍വ്വധാരണ. അതില്ലാതെ സദാ 
ചാരപരമായ നമ്മുടെ അഭിലാഷങ്ങള്‍ നിറവേറ്റന്‍ കഴിയു 
മെന്നുറപ്പില്ല. ആപത്തുകളും ഭയങ്ങളും രോഗങ്ങളും മരണ 
ങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്‌. എന്നാലും പ്രകടമായ 
അസാംഗത്യങ്ങളും പരസ്പരവിരോധവും വെച്ചുകൊണ്ടും, 
എല്ലാ വസ്തുക്കളും പ്രവര്‍ത്തിക്കുന്നത്‌ അവസാനമായി നന്മ 
യ്ക്കുവേണ്ടിയാണെന്നുള്ള വിശ്വാസം നമുക്ക്‌ ഉത്സാഹവും 
സന്തോഷവും നല്‍കുന്നു. സദാചാരത്തിന്‌ മതത്തിന്റെ അംഗീ 
കരണം ആവശ്യമുണ്ട്‌. വിശ്വത്തിലുള്ള തെല്ലാം ശരിയാ 
ണെന്നും മനുഷ്യന്റെ വിജയം അനിവാര്യമാണെന്നും ഈശ്വ 
രന്‍ നമുക്കുറപ്പുതരുന്നു. “മനുഷ്യന്റെ അദൃശ്യവും 
അമൂര്‍ത്തവും അവാച്യവും അഗാധവുമായ ആ ഒന്നില്‍ തന്റെ 
സമാധാനവും വിശ്രമസ്ഥാനവും കണ്ടുകഴിഞ്ഞാല്‍ അവനു 
സമാധാനം ലഭിയ്ക്കുന്നു. അതിലെന്തെങ്കിലും ഇടമുട്ടോ 
വേര്‍പാടോ ഉണ്ടെന്നു അംഗീകരിച്ചാല്‍ അവനു പിന്നെ അസ്വ 
സ്ഥതയായി; മിക്കവാറും തനിക്കെല്ലാമറിയാമെന്നു കരുതുന്ന 
ഒരാളുടെ അസ്വസ്ഥത!”മതപരമായ ഈ ഉറപ്പു കിട്ടിക്കഴി 
ഞ്ഞാല്‍പ്പിന്നെ പരിസ്ഥിതിയുടെ സമ്മര്‍ദ്ദത്തിനും മനുഷ്യന്റെ 
അക്രമകൃത്യങ്ങള്‍ക്കും നമ്മെ അസ്വസ്ഥരാക്കാന്‍ കഴിയില്ല. 
എതിരാളികള്‍ക്കു നമ്മുടെ മനസ്സില്‍ ക്രോധവും ഉറപ്പും ഉള 
വാക്കാനാവില്ല. സദാചാരത്തിനുപ്രേരണ നല്‍കുന്നതു മത 
മാണ്‌. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കില്‍ പിന്നെ 
നമുക്കില്ലാത്ത എന്തോ ഒന്നിനെക്കുറിച്ചു എന്നെന്നും പ്രയ 
ത്നമെന്നോ , അവസാനമില്ലാത്ത ആഗ്രഹമെന്നോ നിരന്തര 
മായ വളര്‍ച്ചയെന്നോ ഒക്കെ ആവും സദാചാരത്തിന്നര്‍ത്ഥം. 
മതത്തിലാകട്ടെ ഇതെല്ലാം അനുഭവസിദ്ധമാകുന്നു; സഫ 


സെ 


ലവും ആനന്ദമയവുമാകുന്നു. അപ്പോള്‍ ജീവാത്മാവിന്റെ 
ദാര്‍ബ്ബല്യം നീങ്ങുന്നു; ജീവാത്മാവിനു വിശേഷമായ മഹ 
ത്വവും നിര്‍വൃഹിയ്ക്കാനൊരുദ്ദേശ്യവും ഉണ്ടെന്നുവരുന്നു. ഒരി 
യ്ക്കലീബോധമുദിച്ചുകഴിഞ്ഞാല്‍ പിന്നെ ശരീരബന്ധമറ്റാലും 
ശരി തുടര്‍ന്നാലും ശരി, മനുഷ്യന്‍ അതിനെക്കുറിച്ചു ഉദാ 
സീനനാകുന്നു. അവന്‍ സഞ്ചാരമാര്‍ഗ്ഗം സുഗമമാണോ കഠി 
നമാണോ എന്ന ചിന്തയും അവനില്ല. മനുഷ്യന്‌ സത്യാനുഭൂ 
തിയുണ്ടാകുന്നതോടെ അവന്റെ പാപങ്ങള്‍ അകലെ 
നീങ്ങുന്നു; പാറയ്ക്കെറിഞ്ഞ മണ്ണുരുളപോലെ അവ സ്വയം 
തകര്‍ന്നു നശിയ്ക്കുന്നു. 

മതജീവിതത്തെ സംബന്ധിക്കുന്ന ഈ മുഖ്യസത്യം നിര്‍ഭാ 
ഗ്യവശാല്‍ ഭാരതീയവിചാരങ്ങളെപ്പറ്റി പഠിയ്ക്കുന്ന പല മികച്ച 
പണ്ഡിതന്മാര്‍ പോലും വേണ്ടവിധം മനസ്സിലാക്കുന്നില്ല. ഉപ 
നിഷത്തുകളെ വിമര്‍ശിച്ചവരില്‍ ഏറ്റവും ആധുനികനായ 
ഡോക്ടര്‍ ഹ്യൂം അഭിപ്രായപ്പെടുന്നു: “ഉപനിഷല്‍ സിദ്ധാ 
ന്തവും ഗ്രീക്കുകാരായ ജഷിമാരുടെ സിദ്ധാന്തവും തമ്മില്‍ 
ജ്ഞാനം നേടിയവര്‍ സ്വാഭാവികമായി സച്ചരിര്രനാകുമോ 
അഥവാ ജ്ഞാനര്‍ജ്ജനത്തിന്റെ പരിണാമം സല്‍ഗുണപൂര്‍ണ്ണ 
മായ ജീവിതം തന്നെയാണോ എന്ന കാര്യത്തില്‍ വലിയ മത 
ഭേദമുണ്ട്‌. ഇവിടെ കുറച്ചാത്മജ്ഞാനം നേടിക്കഴിഞ്ഞാല്‍ 
പൂര്‍വ്വാര്‍ജ്ജിതപാപങ്ങളും യഥാര്‍ത്ഥത്തിലില്ലാതാകുന്നുണ്ട്‌! 
“വലിയ പാപമാണെന്നു തോന്നുന്നതും” ജ്ഞാനമില്ലാത്തവന്‍ 
ചെയ്താല്‍ നിന്ദ്യവും ഫലത്തില്‍ ആപല്‍ക്കരവുമായ പാപ 
ങ്ങള്‍, ശിക്ഷാഭയം കൂടാതെ സങ്കോചം വിട്ടു നിരന്തരം 
ചെയ്തുകൊണ്ടിരിക്കാന്‍ ആത്മജ്ഞാനിക്കനുവാദമുണ്ട്‌.” ഉപ 
നിഷല്‍ ജ്ഞാനം ആധ്യാത്മികമായ പണ്ഡിത്യമോ വാദപ്ര 
തിവാദപരവും, ഖണ്ഡനമണ്ഡനാത്മകവുമായ സൂക്ഷ്മനൈ 
പുണ്യമോ അല്ലെന്നും അത്‌ സര്‍വ്വോന്നതമായ സത്തയെ 
വിശ്വഹൃദയത്തില്‍ സര്‍വ്വോപരിശക്തിയായി പ്രത്യക്ഷീകരി 
യ്ക്കലാണെന്നും നാം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്‌. മനു 
ഷ്ൃപ്രകൃതി സൈദ്ധാന്തികമായും പ്രായോഗികമായും രണ്ടു 
വിധത്തിലും പരിവര്‍ത്തനം ചെയ്തുകഴിഞ്ഞാല്‍ മാത്രമേ ഈ 
ആത്മീയാനുഭൂതി പ്രാപിയ്ക്കാന്‍ കഴിയൂ. ഹ്യൂം പറയുന്ന 
“കുറച്ചാത്മ ജ്ഞാനം നേടല്‍” ഹൃദയശുദ്ധി വന്നവര്‍ക്കു 
മാത്രമേ സാധ്യമകൂ. അവര്‍ക്കു പൂര്‍ണ്ണസ്വാതന്ത്ര്യമുണ്ട്‌. “ആ 
ഉയര്‍ന്ന നിലയില്‍ ഒരു കള്ളന്‍ കള്ളനല്ല; കൊലയാളി കൊല 
യാളിയല്ല; പുണ്യപാപങ്ങളവനെ പിന്‍തുടരുന്നില്ല. എന്തെ 
ന്നാല്‍ അയാള്‍ അപ്പോഴേക്കും ഹൃദയത്തിലെ എല്ലാ ദുഃഖ 
വികാരങ്ങളെയും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു.” സ്വതന്ത്രന്‌ 
യാതൊരു നിയ്രന്തണവുമില്ലാതെ എന്തും സ്വച്ഛന്ദം ചെയ്യാം; 
പക്ഷേ ഈ സ്വാതന്ത്ര്യം “തോന്നിയതു ചെയ്യാനുള്ള ശ്രാന്തല്ല 
താനും.” ബ്രഹ്മസാക്ഷാല്‍ക്കാരവാദി തനിക്കുതാനേ നിയമ 
വിധാതാവാകുന്നു; അയാള്‍ തനിക്കും താന്‍ വസിക്കുന്ന ലോക 
ത്തിനും പ്രഭുവായിത്തീരുന്നു. നിയമനിര്‍മ്മാണവും നിയന്ത്ര 
ണവും തങ്ങളുടെ മനഃസാക്ഷിയുടെ പ്രേരണയ്ക്കൊത്ത്‌ ആച 
രിയ്ക്കാത്തവര്‍ക്കു വേണ്ടിയുള്ളതാണ്‌. എന്നാല്‍ സ്വാര്‍ത്ഥ 
മായ അഹംഭാവങ്ങളില്‍ നിന്നുയര്‍ന്നവര്‍ക്ക്‌ സദാചാരം ജീവി 
തത്തിന്റെ നിത്യബന്ധനയായിത്തീരുന്നു; നിയമം പ്രേമത്തില്‍ 
പൂര്‍ണ്ണമായി നിര്‍വ്ൃഹിക്കപ്പെടുന്നു. അവര്‍ ദുഷ്കര്‍മ്മം ചെയ്യു 
കയെന്നത്‌ സംഭാവ്യമേ അല്ല. പുറമെ നിന്നുള്ള സമ്മര്‍ദ്ദം 
ആന്തരീകമായ സ്വീകാരമായി പരിണമിക്കുന്നു. ധാര്‍മ്മിക 
ജീവിതം പ്രാപിക്കുന്നതുവരെ സദാചാര നിയമം മനുഷ്യന്‍ 
കഷ്ടപ്പെട്ടു ഞെരുങ്ങി അനുസരിക്കേണ്ടുന്ന പുറമെ നിന്നുള്ള 
ഒരുഗ്രശാസനമായിത്തോന്നും. വെളിച്ചം കിട്ടിക്കഴിഞ്ഞാലോ 


പിന്നെയത്‌ അനായാസമായി ഉത്സാഹപൂര്‍വ്വം യ. 
പ്രവര്‍ത്തിക്കുന്ന ആത്മാവിന്റെ സഹജമായ ആന്തരജീവിതം 
തന്നെയായി പരിണമിക്കുന്നു. ഒരു ജഷിയുടെ കര്‍മ്മം 
ആത്മാവിന്റെ സ്ഫൂര്‍ത്തിയിലേയ്ക്ക്‌ തന്നെത്താന്‍ സര്‍വ്വാ 
സ്വാര്‍പ്പണം ചെയ്യലാണ്‌; അല്ലാതെ പുറമെ നിന്ന്‌ ചുമത്ത 
പ്പെടുന്ന നിയമങ്ങളെ മനസ്സുമടുപ്പോടെ അനുസരിക്കലല്ല. 
കര്‍മ്മത്തിനു പുരസ്കാരം കാംക്ഷിക്കാത്ത, വീഴ്ചയ്ക്കു 
ശിക്ഷയെ ഭയമില്ലാത്ത, ഒരു നിസ്വാര്‍ത്ഥിയായ ആത്മാവിന്റെ 
സ്വതന്ത്രമായ പ്രേരണ നാം കാണുന്നു. പരമ്പരാഗതങ്ങളായ 
ചട്ടങ്ങളും ചടങ്ങുകളും ബാഹ്യമായ കര്‍ത്തവ്യങ്ങളും സദാ 
ചാര നിയമങ്ങളും അയാളെ സംബന്ധിച്ചേടത്തോളം നിരര്‍ത്ഥ 
കമാണ്‌. ആത്മാവ്‌ ആ പരമാനന്ദത്തില്‍ ചേര്‍ന്ന്‌ പരിതുഷ്ട 
നാകുന്നു; സമസ്ത പദാര്‍ത്ഥങ്ങളുടേയും ഐക്യത്തെ ദര്‍ശി 
യ്ക്കുന്നു; നാം വ്യക്തിപരമായി നമ്മുടെ ആത്മാവിനെ 
സ്നേഹിയ്ക്കുന്ന പോലെത്തന്നെ അത്‌ സമസ്ത പ്രപഞ്ച 
ത്തേയും സ്നേഹിക്കുന്നു. “സര്‍വ്വഥാ പൂര്‍ണ്ണമായ ഒരു 
സല്‍ഭാവന ഇങ്ങനെ വിഷയനിഷ്ഠമായ, അതായത്‌ സദാചാ 
രംസംബന്ധിയായ നിയമങ്ങള്‍ക്കധീനമായി പ്രവര്‍ത്തി 
യ്ക്കേണ്ട ബാധ്യതയുള്ളതായി വിചാരിക്കാന്‍ കഴിയുകയില്ല. 
എന്തെന്നാല്‍ അതിന്റെ ആത്മനിഷ്ഠമായ സംഘടന കാരണ 
മായി സാദാചാരസ്വഭാവം കൊണ്ടു തന്നെ അതിന്റെ നിര്‍ണ്ണയം 
വരുത്താന്‍ കഴിയും. അതുകൊണ്ട്‌ ഈശ്വരീയമായ ഇച്ഛയ്ക്ക്‌ 
അഥവാ പൊതുവില്‍ അത്യന്തശുദ്ധമായ ഇച്ഛാശക്തിക്ക്‌ 
പിന്നീടു ആജ്ഞാരൂപത്തില്‍ ഒരു പ്രേരണ ആവശ്യമില്ല. 
“അവശ്യ കര്‍ത്തവ്യം” ഇവിടെ അസ്ഥാനത്താണ്‌. എന്തെന്നാല്‍ 
ഇച്ഛാശ്ക്തിയും നിയമവും ഇവിടെ അവശ്യം ഏകാകാരമായി 
ക്കഴിഞ്ഞിരിക്കുന്നു.” സാദാചാര നിയമങ്ങള്‍ അതിന്റെ 
പ്രത്യക്ഷ പ്രകടനമാണ്‌; അതുകൊണ്ടതിനെ ബന്ധിക്കുന്നി 
ല്ല. ഏവംവിധനായ പരമാത്മാവ്‌ ഗുണങ്ങളുടെ വിധാദാവും 
സ്വരാട്ടുമാണ്‌. അതായത്‌ സ്വയം നിയമസ്വരൂപനാണ്‌. വിശ്വര 
ചനയുടെ പദ്ധതിയില്‍ മൂന്നുതരം സത്വങ്ങളുണ്ട്‌. (1) സ്വയം 
നിലനില്പിന്നും ക്ഷുത്തടക്കാനും വേണ്ടി പ്രവര്‍ത്തിക്കുന്ന 
വര്‍; സ്വര്‍ഗ്ഗ പ്രാപ്തിയെ കാംക്ഷിച്ചോ നരകഭയം മൂലമോ 
സ്വാര്‍ത്രഥോദ്ദേശ്യത്തോടെ എന്തെങ്കിലും ചെയ്യുന്ന അധമന്മാര്‍. 
(2) നിയമങ്ങളറിയുന്നവരും തങ്ങളുടെ ആത്മാവിന്‌ വൈരു 
ദ്ധൃഭാവനയുള്ളതുകൊണ്ട്‌ നിയമങ്ങളുടെ പരിധികള്‍ക്കുള്ളില്‍ 
ഇണങ്ങി ഒതുങ്ങി നില്‍ക്കാന്‍ കഷ്ടപ്പെട്ട അത്യധ്വാനം ചെയ്യു 
ന്നവരും. (3) ജീവിതസംഘര്‍ഷത്തില്‍ വിജയം പ്രാപിച്ച്‌ ശാന്തി 
നേടിയ വിശ്വരക്ഷകന്മാര്‍. അത്തരക്കാര്‍ ജീവിതോദ്ദേശ്യത്തെ 
പ്പറ്റി തികച്ചും അഭിജ്ഞരാണ്‌. വളരെ വിചാരപ്പെടാതെ, ഞെരു 
ക്കമില്ലാതെ, ആ ഉദ്ദേശ്യത്തിന്നനുകൂലമായി അവര്‍ നിരന്തരം 
പ്രവര്‍ത്തിച്ചു കൊണ്ടിരിക്കുന്നു. സന്ദേഹവും ബുദ്ധിമുട്ടും 
നേരിടുന്ന കാര്യങ്ങളില്‍ കര്‍ത്തവ്യനിഷ്ഠരായ ബ്രഹ്മജ്ഞാ 
നികൾ തത്തദവസരങ്ങളില്‍ ആചരിക്കുന്നപോലെ ആചരി 
യ്ക്കാന്‍ ഉപനിഷത്തുകള്‍ നമ്മോട്‌ ആജ്ഞാപിക്കുന്ന പോലെ 
ആചരിക്കാന്‍ ഉപനിഷത്തുകള്‍ നമ്മോട്‌ ആജ്ഞാപിയ്ക്കു 
ന്നു. ഈ മഹാത്മാക്കള്‍ നക്ഷ്രതങ്ങള്‍ പ്രകാശം വിതറുന്ന 
പോലെയും, പൂക്കള്‍ സൌരഭ്യം പൊഴിക്കുന്ന പോലെയും 
സ്വയം അറിയാതെ തന്നെ തങ്ങളുടെ ദൈനികകര്‍മ്മങ്ങളനു 
ഷ്ഠിച്ചുകൊണ്ടിരിയ്ക്കുന്നു. എല്ലാ മനുഷ്യര്‍ക്കും വേണമെ 
ന്നുവെച്ചാല്‍ ഈ സിദ്ധി കൈവരുത്താന്‍ കഴിയും. ഈശ്വര 
നോട്‌ ഒന്നായിച്ചേരുക സംഭാവ്യമാണെന്ന്‌ സ്ഥാപിക്കാന്‍ 
അതിന്റെ വാസ്തവികതതന്നെയാണ്‌ പ്രമാണം. മനുഷ്യനു 
സര്‍വ്വശക്തനായ പരമാത്മാവിനോട്‌ താദാത്മ്യം പ്രാപിച്ച 


P 


ത 


അനുഭവം തന്നെയാണ്‌. ക്രിസ്ത്യന്‍ദാര്‍ശനികന്മാരുടെ അഭി 
പ്രായത്തില്‍ മനുഷ്യനില്‍ ഈശ്വരന്‍ പൂര്‍ണ്ണമായി അഭിവ്യ 
ക്ത മായിക്കാണുന്നത്‌ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തില്‍ 
മാത്രമാണ്‌. ഈശ്വരന്റെ സമ്പൂര്‍ണ്ണമായ ഓഈന്നതൃത്തിലേയ്ക്കു 
യരുവാനുള്ള സംഭാവ്യത എല്ലാ മനുഷ്യരിലും കുടികൊള്ളു 
ന്നുണ്ടെന്ന്‌ ഉപനിഷത്തുകള്‍ ഘോഷിയ്ക്കുന്നു. പ്രയത്നിച്ചാ 
ലവര്‍ക്ക്‌ ആ ഉന്നത പദവിയിലെത്താം. 

സദാചാര നിഷ്ഠ സ്വയമേവ ഒരു ലക്ഷ്യമോ ഉദ്ദേശ്യമോ 
അല്ല. അതിനെ നാം നമ്മുടെ പൂര്‍ണ്ണ ജീവിതമായി 
ഉള്‍ക്കൊളളണ്ടതുണ്ട്‌. ഇതിന്‌ മാത്രമാണ്‌ സര്‍വ്വോപരി 
മഹത്വമുളളത്‌. പരമലക്ഷ്യത്തിനുവേണ്ടി സ്വതന്ത്യ സേവന 
മെന്ന ശുദ്ധവിചാരം വന്നു കേറിയപ്പോള്‍ സ്ഥാനഭ്രംശം സംഭ 
വിച്ച ഒരു നിയമവിധിയെ അച്ചടക്കത്തോടെ അനുസരിക്ക 
ലാണിവിടെ സദാചാരമായി നില്‍ക്കുന്നത്‌. ആ സ്വതന്ത്ര സേവ 
നമാകട്ടെ പൂര്‍ണ്ണരബഹ്മത്തോടുള്ള അഹൈതുകഭക്തിതന്നെ 
യാണ്‌. ഈ അവസ്ഥയില്‍ ജീവാത്മാവ്‌ പരമാത്മാവില്‍ 
വിലയം പ്രാപിയ്ക്കുന്നു. എന്നാല്‍ ഈ ലക്ഷ്യപ്രാപ്തിക്കു 
വഴിയൊരുക്കുന്ന സദാചാരപരമായ കഠിനാധ്വാനം ഒരിക്കലും 
വ്യര്‍ത്ഥമാകയില്ല. 


മതബോധം 


മതം മുഖ്യമായി ജീവിതത്തേയും അനുഭവങ്ങളേയും 
സംബന്ധിക്കുന്ന കാര്യമാണ്‌. മതബോധം വളര്‍ത്താന്‍ മൂന്നു 
മാര്‍ഗ്ഗങ്ങളാണ്‌ ഉപനിഷത്തുകള്‍ നിര്‍ദ്ദേശിക്കുന്നത്‌; ശ്രവണം, 
മനനം, നിദിധ്യാസനം. ശ്രവണം കേട്ടറിയുകയും മനനം അറി 
ഞ്ഞതിനെക്കുറിച്ചു ചിന്തിക്കുകയുമാണ്‌. ഏകാഗ്രഹമായി 
മുഴുകി ധ്യാനിക്കലാണ്‌ നിദിധ്യാസനം. ഒന്നാമത്തെ അവ 
സ്ഥയായ ശ്രവണം മതജീവിതത്തില്‍ പാരമ്പര്യത്തിനുള്ള 
സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. സത്താമാത്രനായ ഈശ്വരനില്‍ 
വിശ്വാസദീക്ഷ കൊള്ളാന്‍ ഏതെങ്കിലും തരത്തിലുള്ള പര 
മ്പരാഗതമായ ഒരു ദിവ്യപ്രേരണ ആവശ്യമാണ്‌. “പ്രത്യക്ഷാ 
നുഭൂതിയില്ലാതെതന്നെ ഈശ്വരസത്തയില്‍ വിശ്വസിച്ചവര്‍ 
അനുഗൃഹീതരാകുന്നു.” അധികപക്ഷം ആളുകളും പാരമ്പ 
ര്യത്തിലും പ്രതീകങ്ങളിലും (വിധ്രഹാദികള്‍) തങ്ങിനില്‍ക്കു 
കയാണ്‌. ഉപനിഷല്‍സിദ്ധാന്തത്തിന്നനുസരിച്ച മതം പാരമ്പ 
രൃവാദവുമായി ഒരു വിധത്തിലും തെറ്റിധരിയ്ക്കപ്പെട്ടുകൂടാ. 
നിരന്തരമായ ബരദ്ധികപ്രയത്നം കൊണ്ട്‌ പാരമ്പര്യത്തിന്റെ 
മുഖ്യാര്‍ത്ഥത്തെ അഥവാ അതിലടങ്ങിയ സത്യത്തെ നാം മന 
സ്സിലാക്കാന്‍ ശ്രമിയ്ക്കണം. രണ്ടാമത്തെ അവസ്ഥയിലാണ്‌ 
യുക്തിവിചാരത്തിന്റെ ആവശ്യകത പറയപ്പെട്ടിട്ടുളളത്‌. 
ആദ്യത്തെ അവസ്ഥയില്‍ കേവലമൊരു ധാരണയായി സ്വീക 
രിച്ചത്‌ ഇപ്പോള്‍ താര്‍ക്കികനിര്‍ണ്ണയമായിത്തീരുന്നു. സത്യത്തെ 
അറിയുക യഥാര്‍ത്ഥസത്തയെ പ്രാപിയ്ക്കലല്ലെന്നു തീര്‍ച്ച 
യാണ്‌. ഉയര്‍ന്ന തരത്തിലുള്ള മതബോധത്തിന്‌ യഥാര്‍ത്ഥ 
സത്ത അനുമാനവിഷയമായാല്‍ പോര, സാക്ഷാല്‍ക്കരിയ്ക്ക 
പ്പെടുകതന്നെ വേണം. യഥാര്‍ത്ഥസത്തയുടെ ഈദൃശമായ 
അനുഭവത്തിനു, അനന്തത്തെസ്സംബന്ധിച്ച ഇത്തരം ബോധ 
ത്തിന്‌ തര്‍ക്കരീതിയില്‍നിന്ന്‌ സര്‍വൃഥാ ഭിന്നമായ ഒരു വിചാ 
രപദ്ധതി വളര്‍ന്നുവരേണ്ടതുണ്ട്‌. നിദിധ്യാസനം അല്ലെങ്കില്‍ 
ധ്യാനമഗ്നത താര്‍ക്കികവിചാരത്തെ ധാര്‍മ്മികാനുഭൂതിയായി 
മാറ്റാന്‍ സഹായിയ്ക്കുന്നു. ഒരു പക്ഷെ അതിനെത്തന്നെ 
യാണ്‌ ദര്‍ശനമെന്നു വിളിക്കുന്നത്‌. അതിനെ സത്യത്തിന്റെ 
ക്രിയാത്മകമായ സാക്ഷാല്‍ക്കാരത്തിനുള്ള മറ്റൊരു പേരായി 
മുമ്പേ അംഗീകരിച്ചിട്ടുള്ളതാണ്‌. അത്‌ “ജ്യോതിര്‍ഗ്ഗണിതം 


താര്‍ക്കികരീത്യാ നിഷ്കര്‍ഷിച്ച്‌ പഠിച്ച ശേഷം നി 
പൂര്‍ണ്ണനിശ്ശൂബ്ദതയില്‍ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരി 
യ്ക്കുക എന്നു വിറ്റമാന്‍ പറയുന്നതുപോലെ സ്വതന്ത്രമായി 
പൂര്‍ണ്ണമായ ഏകാന്തത്തിലിരുന്ന്‌ നേടേണ്ടിയിരിക്കുന്നു. ഒരു 
തരത്തിലതു നാം അറിയാനാഗ്രഹിക്കുന്ന വസ്തുവെ നമ്മുടെ 
മനക്കണ്ണിനു മുമ്പില്‍ നിര്‍ത്തലാണ്‌. ധ്യാനത്തെ വ്യവഹാര 
ത്തില്‍ ദുഷിച്ചു കാണുന്ന മൂര്‍ച്ഛാവസ്ഥയ്ക്കോ അപസമ്ൃ 
തിയ്ക്കോ സാധനസ്വരൂപമായി ഗണിക്കരുത്‌. മനസ്സിനെ വിഷ 
യത്തില്‍ സ്ഥിരമാക്കി നിര്‍ത്താന്‍ സഹായമെന്ന നിലയില്‍ 
മാത്രമേ എടുക്കേണ്ടതുള്ളു. വിചാരത്തിന്റെ ചാഞ്ചല്യങ്ങളൊ 
തുക്കി നിര്‍ത്തി. ഇച്ഛയുടെ പാളിച്ചയ്ക്കു കടിഞ്ഞാണിട്ട്‌, മന 
സ്സിനെ നാം വിഷയത്തിലുറപ്പിക്കുന്നു; അതിനുള്ളിലേക്കുര്‍ന്നി 
റങ്ങുന്നു; അതായി താദാത്മ്യം പ്രാപിക്കുന്നു. ഈശ്വരോപാ 
സന, സദാചാരം, സത്യാന്വേഷണം ഇവയെല്ലാം ആത്മാവില്‍ 
സത്യജീവിതം സ്ഥാപിയ്ക്കാന്‍ സഹായിയ്ക്കുന്നു. രഹാ 
പോഹാത്മകമായ മനസ്സ്‌ ഈശ്വരസത്തയെക്കുറിച്ചു നിദിധ്യാ 
സനം ചെയ്യുമ്പോള്‍ പ്രേമാത്മകഭക്തിയിലുള്ള വൈകാരിക 
സ്വഭാവം ഈശ്വരനില്‍ത്തന്നെ സ്വയം ലയിച്ചടങ്ങുന്നു. സാധാ 
രണപോലെ അപ്പോള്‍ വിഷയം നമ്മളില്‍ നിന്നു പുറമേയി 
ല്ല. ആ സമയത്ത്‌ നിഖിലസത്തയിലും ഒന്നിച്ചു സ്ഫുരി 
യ്ക്കുന്ന അഗാധമായ ഒരനഭൂതിയുണ്ടാകുന്നു. ഈശ്വരനോട്‌ 
ഐക്യം പ്രാപിക്കുകയാണോ എന്നു കൂടി തോന്നിപ്പോകും. 
ഉപാസകന്‍ തന്റെ ഉപാസ്യദേവതയോടു തുല്യമായി വളര്‍ന്നൊ 
പ്പമെത്തുന്നു. വിഷയം ആ സമയത്തു ധ്യാനത്തിന്റെ ഘടക 
മായിരിയ്ക്കാതെ ധ്യാനിയ്ക്കുന്നവന്റെ ചേതന ആയിത്തീരു 
ന്നു. മനസ്സിന്റെ രൂപമാറ്റം, ഒരര്‍ത്ഥത്തില്‍ ജീവിതസത്തയുടെ 
ഒട്ടാകെ രൂപമാ റൃമാണ്‌; ഉപനിഷത്തുകള്‍ പരബ്രഹ്മത്തിന്റെ പര 
മാനന്ദരസമായ അന്തഃപ്രേരണയോടൊപ്പം അപ്രധാന ദേവ 
തകളുടെ അന്തഃപ്രേരണയെപ്പറ്റിയും നമുക്കു പറഞ്ഞുതരു 
ന്നുണ്ട്‌. അന്തര്‍ദ്ദര്‍ശനത്തിന്റെ വിഷയങ്ങള്‍ക്കു വ്യകതിത്വ 
ത്തിന്റെ സങ്കുചിതഭാവങ്ങളും പരിമിതിയും ഉണ്ടായിരിക്കുന്നി 
ടത്തോളം പരമലക്ഷ്യം പ്രാപിക്കാന്‍ കഴിയില്ല. നമുക്കു ്രഹ്മ 
മായിത്തീരണമെങ്കില്‍ ബ്രഹ്മവിഷയകമായ അന്തര്‍ദ്ദര്‍ശനം 
തന്നെ വേണം. 


ജപം, ധ്യാനം, സദാചാരം, സത്യവും ഭാവനിര്‍ഭരവുമായ 
ഈശ്വരോപാസന എന്നിവയില്‍ നിഷ്കര്‍ഷിക്കുന്ന ഉപനിഷ 
ത്തുകളിലെ ഉല്‍കൃഷ്ടമായ മതധര്‍മ്മം മറ്റു മതങ്ങളിലുള്ള 
പോലെ പാരമ്പര്യങ്ങളായ പിടിവാദങ്ങളുടേയും മാന്ത്രികമാ 
യാജാലങ്ങളുടേയും ഭാരത്താല്‍ കുനിഞ്ഞിട്ടില്ലെന്ന കാര്യം നാം 
ഓര്‍മ്മിയ്ക്കേണ്ടതുണ്ട്‌. പരമാര്‍ത്ഥസത്ത ഒന്നേ ഉള്ളു; അത്‌ 
വിശ്വം മുഴുക്കെ സ്വയം അഭിവ്യക്തമാക്കുന്നു എന്ന ഉപനി 
ഷദ്ധര്‍മ്മത്തിന്റെ മുഖ്യതത്വത്തെ ഒരു പഴഞ്ചന്‍ ശാഠ്യവാദമെന്നു 
പറഞ്ഞുകൂടാ. മാനവ ബുദ്ധിക്കെത്താന്‍ കഴിയുന്ന ഒരു പര 
മസത്യമാണത്‌. ശാസ്ത്രത്തിന്റേയും ദര്‍ശനത്തിന്റേയും പുരോ 
ഗതി അതിനോടിടയുകയല്ല. അതിനെ സമര്‍ത്ഥിയ്ക്കുന്നേയു 
ള്ളു. പരമാത്മാവില്‍ പ്രേമവും ആദരഭാവവുമാണ്‌ ഉപനിഷ 
ത്തുകളിലെ മതം. ഇത്തരത്തിലുള്ള ധ്യാനമാണ്‌ ആധ്യാത്മി 
കഭക്തി വിഷയവിഷയികള്‍ തമ്മിലുള്ള ഭേദഭാവം ധാര്‍മ്മി 
കാവേശം നിറഞ്ഞ ഹൃദയത്തില്‍ വെച്ചുരുകി ലുപ്തമായി 
പോകുന്നുവെന്നും അതംഗീകരിയ്ക്കുന്ന സംസാരത്തിന്റെ 
ഐക്യവും പൂര്‍ണ്ണതയുമാണ്‌ ഉപനിഷത്തുകളിലെ മതത്തിന്റെ 
സര്‍വ്വോൽകൃഷ്ടതത്വം. മതപരമായ അഭ്യാസത്തിലും നിഷ്ഠ 
യിലും നാം ക്രമത്തില്‍ മേലോട്ടുയരുന്നേടത്തോളം ഉപാ 
സ്യവും ഉപാസകനും തമ്മില്‍ താദാത്മ്യം അനുഭവഗോചര 


P 


ലെ 


മാകുന്നു; അങ്ങിനെ രണ്ടും ഒന്നുതന്നെ ആയിത്തീരുന്നു. 
പിന്നീട്‌ പരമ്പരാഗതമായ സങ്കേതാര്‍ത്ഥത്തില്‍ ഉപാസനത 
ന്നെയില്ല. അപ്പോള്‍ പരബ്രഹ്മം സമസ്ത വിശ്വത്തിലും വ്യാപി 
യ്ക്കുന്നതും മനുഷ്യാത്മാവിനെ തന്നില്‍ മുഴുകിയ്ക്കുന്നതു 
മായ ഒരസീമചൈതന്യമെന്ന നിലയില്‍ അനുഭവേദ്യമായി 
ത്തീരുന്നു. നമ്മുടെ അതിര്‍വരമ്പുകളെല്ലാം തകരുന്നു; മനു 
ഷ്യന്റെ അപൂര്‍ണ്ണതയ്ക്ക്‌ കാരണമായ ദോഷങ്ങള്‍ താനേ 
നീങ്ങുന്നു. മതത്തിന്റെ ലക്ഷ്യം മതത്തിന്റെ സര്‍വ്വാതിശാ 
യിത്വം തന്നെ! ആദര്‍ശമതം തന്നോടൊന്നിച്ച്‌ ആരംഭിച്ച ദ്വൈത 
ഭാവത്തെ കീഴ്പ്പെടുത്തുന്നു. മതസംബന്ധിയായ ഉപാസന 
ഭയത്തോടു കൂടി ആരംഭിയ്ക്കുന്നു. ഭക്തി, പ്രേമം, നിത്യര്ബ 
ത്തോടുള്ള സായൂജ്യം ഇവയുടെ മാര്‍ഗ്ഗത്തിലൂടെ മുന്നോട്ടു 
കടന്ന്‌ ഈശ്വരനും ആത്മാവും അന്യോന്യം ചേരുന്ന സമാ 
ധ്യവസ്ഥയിലെത്തി വിരമിയ്ക്കുന്നു. പൂര്‍ണ്ണാവസ്ഥ പ്രാപി 
ക്കുന്നതുവരെ മതപരമായ സാധനകള്‍ ആവശ്യമായി അംഗീ 
കരിയ്ക്കപ്പെട്ടിരിയ്ക്കുന്നു. 

ഉപനിഷത്തുകള്‍ ഒന്നും അംഗീകരിക്കുന്നില്ലെന്ന്‌ സാധാ 
രണയായി പറഞ്ഞുവരാറുണ്ട്‌. “പ്രേമത്തില്‍ വസിക്കുന്നവന്‍ 
എല്ലാ 
യഥാര്‍ത്ഥ മതവും ഈശ്വരനെ അന്തര്യാമിയായി കരുതുന്നു; 


൭ 


ഈശ്വരനില്‍ വസിക്കന്നു-ഈശ്വരന്‍ അവനിലും.” 


അവിടുന്നു പരമനിഗുഡനുമാണ്‌. 
മോക്ഷം 


ഉപനിഷത്തുകളുടെ അഭിപ്രായത്തില്‍ ജ്ഞാനത്തിന്റെ 
ഉച്ചാവസ്ഥയില്‍ ജീവാത്മാവിന്റെ ഒരു വിശ്ലേഷണം നടക്കുന്നു; 
സ്വാര്‍ത്ഥമയമായ ഏകാകിത്വം ഒഴിവാക്കലാണത്‌. എന്നാല 
തൊരിയ്ക്കലും ശൂനൃതയോ മൃത്യുവോ അല്ല. “ഒഴുകുന്ന 
നദികള്‍ നാമരൂപങ്ങളൊഴിച്ച്‌ സമുദ്രത്തില്‍ ചെന്ന്‌ അപ്രത്യ 
ക്ഷമാകുന്ന പോലെ ജ്ഞാനികള്‍ നമരുപങ്ങളില്‍ നിന്നു വിമു 
ക്തരായി പരാല്‍പരനായ ദിവ്യപുരുഷനെ പ്രാപിക്കുന്നു.” ഉപ 
നിഷത്തുകള്‍ സങ്കുചിതനായ ജീവാത്മാവിന്‌ പരമസത്തയു 
ണ്ടെന്ന്‌ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. തങ്ങള്‍ക്ക്‌ അമരത്വം 
ലഭിയ്ക്കാനായി പ്രാര്‍ത്ഥിക്കുന്നവര്‍ ജീവാത്മാവിന്റെ പരമ 
സത്തയെ സ്വീകരിക്കുന്നു.സാന്തജീവിതത്തിലെ യഥാര്‍തത്വം, 
ജീവാത്മാവിന്റെ പ്രകൃതിയില്‍ സര്‍വ്വശ്രേഷ്ഠമായത്‌, അനന്ത 
മാണ്‌. അത്‌ ഭാതികസത്തയുടെ അതിരുകളെ ലംഘിച്ച്‌ അപ്പു 
റവും ഉറച്ചുനില്‍ക്കുന്നു. മഹത്വത്തിന്റെ ഒരംശവും കുറയു 
ന്നില്ല. ഇഹലോകത്തെ മണ്ണില്‍ നാമന്വേഷിച്ചു നടക്കുന്നതും 
അപൂര്‍ണ്ണരൂപത്തില്‍ കണ്ടെത്തുന്നതുമായ ധാര്‍മ്മികമൂല്യ 
ങ്ങളെ സര്‍വ്വോച്ചാവസ്ഥയിലെത്തുമ്പോള്‍ പൂര്‍ണ്ണരൂപത്തില്‍ 
പരമാര്‍ത്ഥസ്വഭാവത്തില്‍ കാണാന്‍ കഴിയുന്നു. മനുഷ്യരെന്ന 
നിലയില്‍ അപൂര്‍ണ്ണരൂപത്തിലേ നമുക്ക്‌ ആദര്‍ശങ്ങളെ പ്രാപി 
ക്കാന്‍ കഴിയുന്നുള്ളു; അതും അന്തര്‍ദ്ദര്‍ശനമുള്ള സമയത്ത്‌ 
ഒരു മിന്നല്‍പോലെ മാത്രം. ഉച്ചാവസ്ഥയിലാകട്ടെ അവയെ 
കുറ്റമറ്റ്‌ പൂര്‍ണ്ണമായി ശേഷിപ്പൊന്നുമില്ലാത്തവിധം മുഴുവനാ 
യി, വികല്‍പനവിഹീനം പരിപൂര്‍ണ്ണമായി പ്രാപിക്കാന്‍ കഴി 
യുന്നു. നമുക്കീ ലോകത്തില്‍ കിട്ടുന്ന ആനന്ദം ദിവ്യാനന്ദ 
ത്തിന്റെ നിഴലാട്ടം മാത്രമാണെന്ന്‌, അതിന്റെ തുച്ഛമായ പ്രതി 
രൂപമാണെന്ന്‌ തൈത്തരീയോപനിഷത്ത്‌ ചൂണ്ടിക്കാണിക്കുന്നു. 
ജീവിതസമുദ്രത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും 
സഹിച്ചതിനുശേഷം നാം കരക്കണയുന്നത്‌ പട്ടിണി കിടന്നു 
ചാകേണ്ടിവരുന്ന ഒരു മരുപ്പരപ്പിലല്ലെന്നു തീര്‍ച്ചയാണ്‌. 
മുക്താവസ്ഥയെ ആത്മാവിന്റെ സമ്പുര്‍ണ്്രപകാശനമായി 
ഗണിയ്ക്കണം. പര്രബഹ്മത്തെ കേവലം ഒരമൂര്‍ത്തസത്തയാ 


യിക്കരുതുന്ന പക്ഷം ഈശ്വരനിലേയ്ക്കുയരുക ee raf 
ശൂന്യമായ ഒരഗാധതയിലേയ്ക്കു വീഴുക എന്നര്‍ത്ഥമാകും. 
അപ്പോള്‍ മനുഷ്യന്‍ എത്തിച്ചേരുക സര്‍വ്വനാശത്തിലായിരി 
യ്ക്കും. ഈ പരിണാമത്തെ സംബന്ധിച്ച്‌ ഉപനിഷത്തുകള്‍ക്ക്‌ 
തര്‍ക്കമുണ്ട്‌. ഉച്ചാവസ്ഥ പ്രസാദവും ഹര്‍ഷോന്മാദവും 
നിറഞ്ഞ ഒരു സ്ഥിതിയാണ്‌; സൃഷ്ടിയായ ജീവന്‍ സൃഷ്ടി 
യെന്ന നിലവിട്ട്‌ ്രഷ്ടാവിനോടു ചേരുന്ന, കൃത്യമായി പറ 
ഞ്ഞാല്‍ താന്‍ സ്രഷ്ടാവിനോട്‌ ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു 
വെന്ന്‌ അനുഭവം വരുന്ന ഒരാനന്ദാവസ്ഥയാണിത്‌. ഈ 
പൂര്‍ണ്ണതയെ ഉചിതമായി വിവരിക്കാന്‍ നമ്മെക്കൊണ്ടാവില്ല. 
നാം അതിന്‌ പ്രതീകങ്ങളുപയോഗിയ്ക്കുന്നു. ശാശ്വത ജീവി 
തത്തിന്റെ സ്വരൂപം ഒരാനന്ദാവസ്ഥയാണ്‌; പൂര്‍ണ്ണസ്വതന്ത്ര 
മായ ഒരു സ്ഥിതിയാണ്‌; ജീവാത്മാവിന്റെ സുഖമയമായ 
വിസ്താരമാണ്‌; അവിടെ സ്വര്‍ഗ്ഗവും ഭൂമിയും ഒന്നിച്ചു 
ചേര്‍ന്നൊഴുകുന്നതായി തോന്നും. 


ജീവാത്മാവ്‌ പരമാത്മാവിനോട്‌ ഏകാകാരമായി ചേരുന്നു 
എന്നു പറയുന്ന ഭാഗങ്ങള്‍ ഉപനിഷത്തുകളില്‍ പലയിടത്തു 
മുണ്ട്‌, “പ്രണവം വില്ലും, ആത്മാവ്‌ അമ്പും, ബ്രഹ്മം അതിന്റെ 
ലക്ഷ്യവുമാണ്‌. അപ്രമത്തനായവന്‍ അഥവാ സ്ഥിതപ്രജ്ഞന്‍ 
അമ്പെയ്യണം. അമ്പ്‌ എയ്യുന്നവന്‍ അമ്പുപോലെ ആയിത്തീ 
രുന്നു. ലക്ഷ്യമായ ബ്രഹ്മത്തോട്‌ ഐക്യം പ്രാപിക്കുന്നു.” 
ആത്മാവ്‌ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. ഇവിടെ ആത്മാ 
വിനും ബ്രഹ്മത്തിനും തമ്മില്‍ പൂര്‍ണ്ണമായ താദാത്മ്യം ഉറപ്പി 
ച്ചുപറഞ്ഞിരിയ്ക്കുന്നു. വീണ്ടും “അവിനാശിയായ ബ്രഹ്മ 
ത്തില്‍ ഇവയെല്ലാം ഒന്നായിച്ചേരുന്നു.” “അവന്‍ അക്ഷരനായ 
പരമാത്മാവില്‍ സമ്യക്‌ പ്രകാരത്തില്‍ സ്ഥിചിചെയ്യുന്നു.” 
അവന്‍ 


2509 


25 9 


“അവന്‍ സര്‍വ്വജ്ഞനും സര്‍വ്വാത്മാവുമാകുന്നു. 
എല്ലാറ്റിലും പ്രവേശിക്കുന്നു” മുക്തനായ ആത്മാവ്‌ എല്ലാ 
വസ്തുക്കളിലും പ്രവേശിയ്ക്കുന്നു; എല്ലാ വസ്തുക്കളും ഭാവ 
രൂപത്തില്‍ താദാത്മ്യം പ്രാപിക്കുന്നു. “ഈ ആത്മാവിനെ 
പ്രാപിച്ച്‌ ടൂഷിമാര്‍ തങ്ങള്‍ നേടിയ ജ്ഞാനത്താല്‍ സംതൃ 
പ്തരാകുന്നു. തങ്ങളുടെ കര്‍ത്തവ്യം നിര്‍വൃഹിച്ചവരായി 
എല്ലാ കാമങ്ങളില്‍നിന്നും മുക്തരായി, പൂര്‍ണ്ണശമത്തോടെ 
സര്‍വൃഗനായ ആത്മാവിനെ സര്‍വൃഭാഗങ്ങളിലൂടെയും പ്രാപിച്ച്‌ 
ഏകാഗ്രചിത്തരായി (യുക്താത്മാക്കളായി) സര്‍വ്വരൂപമായ 
ബ്രഹ്മത്തില്‍ പ്രവേശിയ്ക്കുന്നു” സമസ്തവിശ്വത്തേയും സര്‍വ്വ 
ഗ്രാഹിയായ ഏകസത്തയില്‍ ഉറച്ചുനില്‍ക്കുന്നതായി അനുഭ 
വിക്കുന്നവര്‍ക്ക്‌ ദുഃഖക്നേശാദികളുണ്ടാകുന്നില്ല. “വേദാന്ത 
വിജ്ഞാനത്താല്‍ സംശയലേശമെന്യേ ജേഞയാര്‍ത്ഥം ഉറ 
ച്ചു ധരിച്ചവരായി സന്യാസയോഗത്താല്‍ ശുദ്ധസത്വന്മാരായ 
വര്‍ ബ്രഹ്മലോകങ്ങളെ പ്രാപിക്കുന്നു. ശരീരത്യാഗത്തിന്റെ സമ 
യത്താകട്ടെ പരമമായ അമരഭാവം പ്രാപിച്ച്‌ സര്‍വ്വഥാ മുക്ത 
രായിത്തീരുന്നു. മുക്താത്മാവിന്നു താന്‍ പ്രപഞ്ചത്തിന്റെ 
രസഷ്ടാവാണെന്നു പറയത്തക്ക വിധം പരമാത്മാവിനോട്‌ 
പ്രഗാഡമായ ഐക്യബോധമുണ്ടാകുന്നു. “ഞാന്‍ അന്ന മാണ്‌. 
ഞാന്‍ അന്നാദനാണ്‌ (ഭക്ഷിക്കുന്നവന്‍). ഞാന്‍ കര്‍ത്താവാണ്‌; 
ഞാന്‍ കര്‍മ്മമാണ്‌. ഞാന്‍ രണ്ടും കൂടിയതാണ്‌. (അന്നത്തി 
ന്റേയും അന്നാദന്റേയും സംഘാതകര്‍ത്താവാണ്‌) ഞാന്‍ മുമ്പ്‌ 
(സത്യാസത്യ രൂപകമായ ജഗത്തിനുമുമ്പ്‌) ജനിചച്ചവനാണ്‌. 
ഞാന്‍ ഈ പ്രപഞ്ചത്തിന്റെ സംഹാരകര്‍ത്താവുമാണ്‌. 
സൂര്യനു തുല്യം നിത്യപ്രകാശമുള്ളതാണ്‌ എന്റെ ജ്യോതി 
സ്സ്‌. ഞാന്‍ ഈ സംസാരത്തിന്റേയും അമരന്മാരായ ദേവന്മാ 
ഈ സൂക്തങ്ങളില്‍നിന്ന്‌ മനസ്സിലാ 


- 


ഴ്‌ 


രുടേയും കേന്ദ്രമാണ്‌. 


3 J 


കുന്നത്‌ ആ അവസ്ഥയില്‍ വേറിട്ട വ്യക്തിബോധത്തിന്റെ 
പ്രസക്തിയേ ഇല്ലെന്നാണ്‌. അതുകൊണ്ട്‌ ആ ഉച്ചാവസ്ഥയില്‍ 
കര്‍മ്മത്തിന്റെ പ്രശ്നവും ഉല്‍ഭവിക്കുന്നില്ല. ഇത്‌ ശരീരം 
വിലയം പ്രാപിച്ച്‌ , മനസ്സ്‌ കെട്ടണഞ്ഞ്‌, സര്‍വ്വവും അതിരി 
ല്ലാത്ത ഇരുട്ടിലാഴ്ന്നു പോയേടത്ത്‌, ചേതനാശൂന്യമായ ഒര 
തിജീവിക്കലാണെന്നു തോന്നും. നമുക്കു വേണമെങ്കിലതിനെ 
സ്വപ്നങ്ങളില്ലാത്ത ഉറക്കമെന്നോ, ബോധശൂന്യമായ ശാന്തി 
യെന്നോ പറയാം. യാജ്ഞവല്‍ക്യന്‍ മൈത്രേയിക്ക്‌ ഇത്‌ വിവ 
രിച്ചു കൊടുക്കുകയാണ്‌: “ഒരുപ്പുകട്ട വെള്ളത്തിലിട്ടാല്‍ അത്‌ 
അലിഞ്ഞുചേരുന്നു. അതുപിന്നെ ഒരുക്കൂട്ടിയെടുക്കാന്‍ കഴി 
യില്ല. എന്നാല്‍ ആ വെള്ളത്തില്‍നിന്ന്‌ ഏതു ഭാഗമെടുത്തു 
നോക്കിയാലും ഉപ്പുപുളിയുണ്ടായിരിയ്ക്കും. യഥാര്‍ത്ഥത്തില്‍ 
മഹത്തായ ഈ ആത്മാവിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ്‌. 
അത്‌ അനന്തമാണ്‌; അപരിമിതമാണ്‌; ജ്ഞാനത്തിന്റെ പൂര്‍ണ്ണ 
തയാണ്‌. ഈ ജീവസത്വങ്ങളിലൂടെ ഇതു പ്രത്യക്ഷമായി. അവ 
യോടൊപ്പം അന്തര്‍ദ്ധാനവും ചെയ്യുന്നു. മൃത്യുവിനു ശേഷം 
ചേതനാവസ്ഥയില്ല.” മൈത്രേയി പറയുന്നു: “മൃത്യുവിനു 
ശേഷം ചേതനയില്ലെന്നു പറയുന്ന അങ്ങയുടെ വാക്കുകള്‍ 
എനിയ്ക്കു പരിഭ്രമമുളവാക്കുന്നു.” യാജ്ഞവല്‍ക്യന്‍ ഉത്തരം 
നല്‍കുന്നു. “പരിഭ്രമിയ്ക്കേണ്ടതായ കാര്യമൊന്നും ഞാന്‍ ഭവ 
തിയോടു പറഞ്ഞില്ലല്ലോ. ഇതു തികച്ചും മനസ്സിലാക്കാവുന്ന 
സംഗതിയാണ്‌. ജീവിതത്തില്‍ ദ്വൈതഭാവമുണ്ടാവുമ്പോള്‍ 
ഒരാള്‍ക്ക്‌ മറ്റൊരാളോട്‌ സംസാരിക്കാന്‍ കഴിയും, ഒരാള്‍ക്ക്‌ 
മറ്റൊരാളോട്‌ സംസാരിക്കാന്‍ കഴിയും. മറ്റേയാള്‍ പറയു 
ന്നതു കേള്‍ക്കാന്‍ കഴിയും. ഒരാള്‍ക്ക്‌ മറ്റേയാളെപ്പറ്റി വിചാ 
രിയ്ക്കാന്‍ കഴിയും. ഒരാള്‍ക്ക്‌ ഇതരനെപ്പറ്റി അനുമാനി 
യ്ക്കാനും കഴിയും. എന്നാല്‍ ഓരോ പദാര്‍ത്ഥവും അയാ 
ളുടെ ആത്മാവായിക്കഴിഞ്ഞാല്‍പിന്നെ എന്തുകൊണ്ട്‌ ആരെ 
ക്കാണാന്‍ കഴിയും? എന്തുകൊണ്ട്‌ ആരുടെ ഗന്ധം 
(ഘാണിക്കും? എന്തുകൊണ്ടവരോടു സംസാരിക്കും? എന്തു 
വഴിയായി ആര്‍ പറയുന്നതു കേള്‍ക്കും? എന്തുകൊണ്ട്‌ 
വിചാരം ചെയ്യും? അറിയും? ഈ സംസ്തവിശ്വത്തേയും അറി 
യുന്ന എന്തുപകരണം കൊണ്ടാണവനെ അറിയുക? സര്‍വ്വ 
വുമറിയുന്ന അവനെ എന്തിലൂടെയാണറിയുക?” ഇതില്‍ നിന്ന്‌ 
ഒരു കാര്യം സ്പഷ്ടമാണ്‌. നമ്മുടെ ബുദ്ധിക്ക്‌ ഗ്രഹിക്കാന്‍ 
കഴിയാത്തവിധം ഒരു പ്രത്യേകരീതയില്‍ കര്‍മ്മവും പ്രത്യ 
ക്ഷജ്ഞാനവും ചിന്തയും ബോധവും വിട്ടുകൊണ്ടാണ്‌ ജീവാ 
ത്മാവ്‌ മുക്തി പ്രാപിക്കുന്നത്‌. ഇവയെല്ലാം കേവലം ദ്വൈതാ 
ത്മകമായ ദര്‍ശനത്തിന്റെ ലക്ഷണങ്ങളാണല്ലോ, ഈ കര്‍മ്മ 
ങ്ങള്‍ വിഷയികളുടെ വിരോധഭാവത്തെ ആശ്രയിച്ചാണ്‌ നില 
ക്കൊള്ളുന്നത്‌. അവയ്ക്ക്‌ സാപേക്ഷകലോകത്തിലേ സംഭാ 
വ്യതയുള്ളു. പരമലോകത്തിലെത്തിയാല്‍ എല്ലാ വിധം നാനാ 
ത്വവും ദ്വൈതഭാവവും അസ്തമിയ്ക്കുമെന്നു പറയുന്നു. 
അതോടൊപ്പം അവ മൂലമുണ്ടാകുന്ന പ്രത്യക്ഷജ്ഞാനവും 
കര്‍മ്മങ്ങളും ഇല്ലാതാകുന്നു. ആ അവസ്ഥയില്‍ നിത്യനും 
മാറ്റമില്ലാത്തവനുമായ ആത്മാവു മാത്രമാണുണ്ടാവുക. 
അതിന്റെ പൂര്‍ണ്ണതയില്‍ എല്ലാ ഗതികളും നിലയ്ക്കുന്നു; 
എല്ലാ നിറങ്ങളും മങ്ങുന്നു. എല്ലാ ശബ്ദങ്ങളും ശാന്തമാകു 
ന്നു. മുക്തിയുടെ നിഷേധാത്മകവശങ്ങളാണിവ; സീമിതബു 
ദ്ധിയ്ക്ക്‌ ഗ്രഹിക്കാന്‍ കഴിയുന്നവയും ഇവയൊക്കെത്തന്നെ 
യാണ്‌. വിധായകമായ ഒരു വശവും കൂടി ഇതിനുണ്ട്‌. നമ്മുടെ 
ശക്തി പരിമിതമാണ്‌. അതു കൊണ്ട്‌ പരമാത്മാവിന്റെ പൂര്‍ണ്ണ 
തയെ വിവരിയ്ക്കാനാവില്ല. എന്നാലിതു കൊണ്ടുമാത്രം അത്‌ 
നിഷേധാത്മകമായ ശുന്യതയായിക്കൊള്ളണമെന്നില്ല. നിഷേ 


ധദൃഷ്ട്യാ നോക്കുമ്പോള്‍ ജീവാത്മാവ്‌ എല്ലാത്തരം a 
ങ്ങളേയും വിശേഷതകളേയും ഒഴിച്ചു അതുമിതുമില്ലാത്ത 
അനിര്‍ണ്ണീതമായ ഒരു മധ്യസ്ഥവസ്തുവായി നിലകൊള്ളു 
ന്നു. ഇത്തരം കാര്യങ്ങളില്‍ ഉറക്കം നടിച്ചു കഴിയുന്ന അശ്ര 
ദ്ധന്മാര്‍ യഥാര്‍ത്ഥത്തില്‍ വളരെ ക്രിയാശീലരാകാം. താത്വിക 
പക്ഷത്തിന്‌ ബലം കൊടുത്താല്‍ മുക്താത്മാവ്‌ പൂര്‍ണ്ണതപ്രാ 
പിച്ച ജീവാത്മാവാണന്നു നമുക്ക്‌ മനസ്സിലാക്കാന്‍ കഴിയും. 
തികച്ചും പരമാത്മാവിനോട്‌ തുല്യമാണതിന്റെ നില. മുക്താ 
ത്മാവ്‌ തന്റെ എല്ലാ ആഗ്രഹങ്ങളേയും നിറവേറ്റിക്കൊണ്ട്‌ 
ലോകാന്തരങ്ങളില്‍ സഞ്ചരിക്കുന്നതായി പ്രഖ്യാപിക്കുന്ന 
സൂക്തികള്‍ മുക്തി പ്രാപിച്ച ജീവാത്മാക്കള്‍ക്ക്‌ ക്രിയാശീല 
മായ ജീവിതമുണ്ടെന്ന്‌ സൂചിപ്പിക്കുന്നു. “ഈ ലോകങ്ങളില്‍ 
സഞ്ചരിച്ചുകൊണ്ട്‌, ഇച്ഛാനുസാരം ഭക്ഷണം കഴിച്ചുകൊണ്ട്‌. 
ഇഷ്ടത്തിനനുസരച്ച്‌ നാനാ ആകാരങ്ങള്‍ സ്വീകരിച്ച്‌ സമാ 
ഗാനം ചെയ്തു കൊണ്ടു വിരാജിക്കുന്നു.” എന്നാലും താന്‍ 
പരമാത്മാവിനോട്‌ ഐക്യം പ്രാപിച്ചിരിക്കുന്നു എന്ന ധാര 
ണയുമുണ്ട്‌. ഛാന്ദോഗ്യോപനിഷത്തിനനുസരിച്ചു അമരത്വമെ 
ന്നാല്‍ തന്നെത്താന്‍ ദേവപ്രദേശത്തേയ്ക്ക്‌ ഉയര്‍ത്തി എത്തി 
ക്കലാണ്‌. ഈശ്വരനോട്‌ സാഹചര്യമെന്നാണ്‌ മുണ്ഡകോപ 
നിഷത്തു പറയുന്നത്‌. ഈശ്വരനോട്‌ പരമസാദൃശ്യമെന്നും 
പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായ ഇത്തരം കര്‍മ്മങ്ങള്‍ സാധ്യ 
മാക്കാന്‍ വേണ്ടിയാണ്‌ ജീവാത്മാവ്‌ ഈശ്വരതുല്യനാകുന്നു 
എന്നു പറയപ്പെട്ടിട്ടുള്ളത്‌. പരമോന്നതമായ ദശയുടെ സ്വഭാ 
വത്തെക്കുറിച്ച്‌ എത്രതന്നെ വ്യത്യസ്താഭിഗ്രായങ്ങളുണ്ടെ 
ങ്കിലും ഒരു കാര്യം തീര്‍ച്ചയാണ്‌. അതൊരു സ്രകിയാവസ്ഥ 
യാണ്‌; പൂര്‍ണ്ണ സ്വതന്ത്രതയാണ്‌; പിരപൂര്‍ണ്ണാവസ്ഥയുമാണ്‌; 
കൃത്യമായിപ്പറഞ്ഞാല്‍ നമുക്കാദശയെ വര്‍ണ്ണിച്ചൊപ്പിയ്ക്കാ 
നാവില്ല. ഇനി എന്തെങ്കിലുമൊരു വിവരണം കൂടിയേ കഴിയു 
എന്നുണ്ടെങ്കില്‍ അതിനെ ദിവ്യജീവിതത്തിന്റെ ഒരവസ്ഥാഭേ 
ദമെന്നു പറയുന്നതാവും നല്ലത്‌. സൂര്യരശ്മികള്‍ സൂര്യനില്‍ 
ലയിയ്ക്കുന്ന പോലെയും, അലകള്‍ സമുദ്രത്തിലൊതുങ്ങു 
ന്നപോലെയും സ്വരങ്ങള്‍ ഗാനലഹരിയില്‍ ഇണങ്ങുന്നപോ 
ലെയുമല്ലാതെ അതിലുമധികമായി ആത്മസത്ത വിനാശമട 
യുന്നില്ല. ജീവാത്മാവിന്റെ സംഗീതം സംസാരയാത്രയില്‍ വിലു 
പ്തനാകുന്നില്ല,. അതെന്നെന്നും ഒന്നുതന്നെയാണ്‌, എന്നാല്‍ 
ഒന്നല്ലതാനും. മുക്താത്മാവ്‌ എല്ലാറ്റിനോടും ഏകാകാരമായി 
ച്ചേരുന്നു; ഈശ്വരനോട്‌ ഐക്യം പ്രാപിച്ച്‌ ജീവിക്കുന്നു. വിധാ 
യകമായ വിവരണം വൈയക്തികമായ ഭേദബോധത്തെ 
നിര്‍ദ്ദേശിക്കുന്നതായി തോന്നും. ഈ വൈയക്തികമായ ഭേദ 
ഭാവം ഏതൊരു വിധത്തിലുള്ള ആത്മഭാവനയേയും അടി 
സ്ഥാനമാക്കിയുള്ളതല്ലെങ്കിലും അത്‌ ഇഹലോകത്തില്‍ കര്‍മ്മാ 
നുഷ്ഠാനം ചെയ്യുന്നതില്‍ ജീവാത്മാവിനെ സഹായിക്കുന്നു. 
ജീവാത്മാവിന്റെ അത്തരത്തിലുള്ള ജീവന്മുകത പരമസത്ത 
യോട്‌ ഐക്യം പ്രാപിച്ചുണ്ടാകുന്ന ആനന്ദമനുഭവിക്കാന്‍ 
അത്യാവശ്യമാണ്‌. ആത്മാഭിവ്യക്തിയുടെ ഉദ്ദേശ്യം നിറവേ 
റ്റാന്‍ വേണ്ട ഒരു വ്യക്തിത്വം കേന്ദ്രത്തെ കൈവശപ്പെടുത്തി 
വെച്ചിട്ടുണ്ടെങ്കിലും ആത്മാവിന്‌ തന്റെ ഗൌരവവും അമരാവ 
സ്ഥയുടെ മഹത്വവും നല്ലവണ്ണമറിയാമെന്നു പറയുന്നു. 
ബ്രാഹ്മണ്ഡനാടകത്തില്‍ ഈശ്വരന്‍ പ്രവര്‍ത്തിച്ചുകൊണ്ടിരി 
യ്ക്കുന്നുവെന്നും, ദിവൃചേതന അതില്‍ തന്റെ ഭാഗം അഭിന 
യിക്കുന്നുണ്ടെന്നും ജീവാത്മാവ്‌ അറിയുന്നുണ്ട്‌. മുക്താത്മാവും 
ആ നാടകത്തില്‍ അഭിനയിക്കുന്നുണ്ട്‌; സത്യത്തെ പൂര്‍ണ്ണ 
മായും കൈവശം വെച്ചുകൊണ്ടുതന്നെ! അയാളുടെ ഉദ്ദേശ്യ 
ങ്ങള്‍ക്കു വഴങ്ങാത്തതായി ഒന്നും തന്നെയില്ല. “അവന്‍ 


P 


കാറ്റിനെ തന്റെ സന്ദേശവാഹകന്മാരാക്കുന്നു. ജ്വലിക്കുന്ന 
അഗ്നികളെ മന്ത്രിമാരാക്കുന്നു.” വ്യത്യസ്തവിവരണങ്ങളെ 
തത്വജ്ഞാനങ്ങളിലൂടെ ഇണക്കിച്ചേര്‍ക്കാന്‍ വീണ്ടും കുറെ 
ക്കാലം കൂടി കാത്തിരിയ്ക്കേണ്ടിവന്നു. ഈ ജീവിതത്തില്‍വെ 
ച്ചുതന്നെ അഹങ്കാരത്തെ നീക്കിക്കളയുക സംഭാവ്യമാണ്‌. 
അങ്ങിനെ ഈ ജീവിതത്തില്‍ പൂര്‍ണ്ണത നേടുന്നവനെ ജീവ 
ന്മുക്തനെന്നു പറയുന്നു. അമൃതത്വത്തിലുള്ള ആനന്ദം ജീവ 
ന്മുക്തന്റെ സ്വച്ഛന്ദഗതിയില്‍ത്തന്നെ പ്രകടമാകുന്നു. 


എല്ലാ ഭാരതീയതത്വചിന്തകന്മാരും മോക്ഷം ജനനമരണ 
ങ്ങളില്‍ നിന്നു മുക്തിയാണെന്ന കാര്യത്തില്‍ യോജിയ്ക്കു 
ന്നുണ്ട്‌. ഈശ്വരനോട്‌ സായൂജ്യമെന്നത്‌ നിത്യനാകുക എന്ന 
തിന്റെ മറ്റൊരു പേരാണ്‌. “നിതൃതയെ കാണപ്പെടുന്ന ഈ 
ഭാതികപ്രപഞ്ചത്തിന്റെ സങ്കേതത്തിലേക്ക്‌ തര്‍ജ്ജമ ചെയ്താ 
ലത്‌ ജന്മമൃത്യുരഹിതമായ അവസ്ഥതന്നെയാണ്‌. 


പാപവും ദുഃഖാനുഭവും 

അദ്വൈതപദ്ധതികളിലുടനീളം വഴിതെറ്റിയ്ക്കുന്ന ഒരു തട 
സ്തമാണ്‌ പാപത്തിന്റെ പ്രശ്നം. വേദമന്ത്രങ്ങളില്‍ വൈദിക 
വിധിയ്ക്കനുകൂലമായി പ്രവര്‍ത്തിക്കുന്നതു പുണ്യമായും വിവ 
പരീ തമായി പ്രവര്‍ത്തിക്കുന്നതു പാപമായും പറഞ്ഞിരിയ്ക്കു 
ന്നു. ഉപനിഷത്തുകളുടെ അഭിപ്രായത്തില്‍ നിത്യജീവിതത്തെ 
പ്പറ്റിയുള്ള ജ്ഞാനം പുണ്യവും അജ്ഞാനംപാപവുമാണ്‌. 
ഈ മിഥ്യാദര്‍ശനത്തെ പ്രകടിപ്പിക്കുന്ന ആചരണവും അതി 
നെത്തുടര്‍ന്നു ആത്മാവിന്റെ ഒറ്റപ്പെടലും പാപാചാരമാണ്‌. 
ഉപനിഷത്തുകളുടെ അഭിപ്രായത്തില്‍ പ്രപഞ്ചത്തിലെ നിഖി 
ലപദാര്‍ത്ഥങ്ങളേയും ഈശ്വരപ്രാപ്തിക്കുളള ഉപകരമങ്ങളായി 
കാണേണ്ടതുണ്ട്‌. നാമവയെ നിയതരൂപങ്ങളുംവേര്‍പെട്ടവയു 
മായി കരുതുകയും നാം സ്വയം വേറിട്ട ഘടകങ്ങളാണെന്നു 
ധരിക്കുകയുമാണെങ്കില്‍ ധാര്‍മ്മികമായി പാപം ചെയ്യുന്നു. 
അഹങ്കാരം മൂലം പൂര്‍ണ്ണര്രഹ്മത്തിന്റെ പരമാധികാരത്തെ 
നിഷേധിക്കലും സ്വയം സര്‍വ്വാംഗപൂര്‍ണ്ണവും സ്വയംപര്യാപ്ത 
വുമാണെന്നു പ്രഖ്യാപിക്കലുമാണിവിടെയുള്ള തെറ്റ്‌. പൂര്‍ണ്ണ 
ബ്രഹ്മത്തിന്റെ പരമോന്നതാവസ്ഥയെ ആചരണത്തിന്റെ അഹ 
ങ്കാരം കൊണ്ട്‌ നിരാകരിക്കുന്നു എന്നതാണ്‌ ഇവിടെ പാപമാ 
യിത്തീരുന്നത്‌. സ്വാര്‍ത്ഥമയമായ അഹങ്കാരത്തെ ജനിപ്പി 
യ്ക്കുന്ന അകക്കഴമ്പില്ലാത്ത അന്തര്‍ദൃഷ്ടി തന്റെ സങ്കുചിത 
ഭാവത്തെ കെട്ടിപ്പിടിച്ചു നില്‍ക്കുന്നു; എല്ലാവിധം ത്യാഗങ്ങ 
ളില്‍ നിന്നും പിന്‍വലിയുന്നു. അതിന്റെ സന്താനമാണ്‌ പാപം. 
ഉപനിഷത്തുകള്‍ പാപം മായയാണെന്നു പറയുന്നില്ല; ആ 
പാപം ശാശ്വതമാണെന്നും സൂചിപ്പിയ്ക്കുന്നില്ല. ഈ രണ്ടവ 
സ്തകളിലും അതിന്‌ കീഴൊതുങ്ങി വഴങ്ങുക മനഷ്യന്റെ 
കര്‍ത്തവ്യമായിരിക്കും. പുണ്യമായി പരിവര്‍ത്തനം ചെയ്യാന്‍ 
ബാധ്യതപ്പെട്ടതാണ്‌ എന്ന അര്‍ത്ഥത്തില്‍ പാപം അയഥാര്‍ത്ഥ 
മാണ്‌. അതിന്റെ രൂപം മാറ്റാന്‍ പ്രയത്നം ആവശ്യമാണെ 
ന്നോര്‍ക്കുമ്പോള്‍ അത്രത്തോളം അതു യഥാര്‍ത്ഥവുമാണ്‌. 


ആത്മ ചേതനയുടെ സ്ഥാനത്ത്‌ പരമാര്‍ത്ഥചേതനയെ 
കുടിയിരുത്തുന്നത്‌ പുണ്യമാണെന്നിരിക്കെ തന്റെ ആത്മാവ്‌ 
ഈശ്വരനേക്കാള്‍ ഉന്നതനാണെന്നു വരുത്തുന്നത്‌ പാപമാണ്‌. 
ഉപനിഷത്തുകളുടെ അഭിപ്രായത്തില്‍ സദാചാരം വസ്തുക്ക 
ളുടെ യഥാര്‍ത്ഥ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു. അവസാന 
ത്തില്‍ പുണ്യം മാത്രമേ വിജയിക്കുകയുള്ളു. “സത്യം ജയി 
ക്കുന്നു; അസത്യം ജയിക്കുന്നില്ല.” പാപം ഒരു നിഷേധാത്മ 
കമായ വസ്തുവാണ്‌; തനിക്കുതാന്‍ എതിരാണ്‌; മൃത്യുതത്വ 


മാണ്‌. പുണ്യമാകട്ടെ നിശ്ചയാത്മകവും Be 
ജീവിതതത്വവുമാണ്‌. പാപത്തിന്‌ എല്ലാവരേയും സംതൃപ്ത 
രാക്കാന്‍ കഴിയില്ല. 


ആത്മീയജീവിതത്തിന്നു മനുഷ്യാവസ്ഥകളില്‍ കഴിയേണ്ടി 
വരുന്നേടത്തോളം കാലം ദുഃഖത്തെ തുടച്ചുനീക്കിക്കളയാനാ 
വില്ല. തന്റെ സമ്പൂര്‍ണ്ണസത്തയും ഈശ്വരാര്‍പ്പണമായിത്തീ 
രുന്നതുവരെ ദുഃഖാനുഭവങ്ങളുടെ ക്രമത്തില്‍ നടക്കുന്ന ഉന്ന 
തിപ്രകിയ അവസാനിപ്പിക്കാന്‍ കഴിയില്ല. ഉപനിഷത്തു പറ 
യുന്നു: “മനുഷ്യന്‍ യഥാര്‍ത്ഥത്തില്‍ യജ്ഞമാകുന്നു” നാം 
ഈശ്വരാഭിമുഖരായിത്തീരുന്നതുവരെ ജീവിതം നിരന്തരമായ 
മൃത്യുവാണ്‌. മനുഷ്യാത്മാവ്‌ നിത്യസത്തയെ പ്രാപിയ്ക്കാ 
നായി ക്ലേശിച്ചു തട്ടിപ്പിടയ്ക്കുന്ന ഒരു പീഡാസ്ഥാനമാണ്‌ ജീവി 
തം. മറകളോരോന്നോരോന്നായി നീക്കേണ്ടതുണ്ട്‌. ഈശ്വരീയ 
ജീവിതം കൈവരുന്നതിനു മുമ്പായി ജീവിതത്തിലുള്ള ശ്രാന്തി 
സമൂലം നശിക്കണം. 


കര്‍മ്മം 


ജഗ്വേദത്തിലെ “ഭൃത'ത്തില്‍ ക്രമസമാധാനങ്ങളും സല്‍ഭ 
രണവും പ്രകടമായിക്കാണാം. കര്‍മ്മസിദ്ധാന്തത്തിന്നനുസരിച്ചു 
നോക്കിയാല്‍ ധാര്‍മ്മികജഗത്തില്‍ അനിശ്ചിതമോ അസ്ഥി 
രമോ ആയ യാതൊരു വസ്തുവും കാണുകയില്ല. നാം വിത 
യ്ക്കുന്നത്‌ നാം കൊയ്യുന്നു. പുണ്യത്തിന്റെ പുണ്യത്തിന്റെ 
വിത്തുകൃഷിചെയ്താല്‍ പുണ്യ ഫലം കൊയ്യാം, പാവത്തിന്റെ 
വിത്തില്‍ നിന്നു പാപവും. ഏറ്റവും ചെറിയ കര്‍മ്മം പോലും 
മനുഷ്യസ്വഭാവത്തില്‍ സ്വാധീനം ചെലുത്തുന്നു. കര്‍മ്മ 
ങ്ങള്‍ക്കായി തന്റെ ഉള്ളിലിരുന്ന്‌ പ്രേരണ നല്‍കിക്കൊണ്ടിരി 
ക്കുന്ന ചില വാസനകളെല്ലാം താന്‍തന്നെ വിചാരം ചെയ്ത്‌ 
ബോധപൂര്‍വ്വം തിരഞ്ഞെടുത്ത പൂര്‍വൃകര്‍മ്മങ്ങളുടെ പരിണാ 
മമാണെന്നു മനുഷ്യനറിവുണ്ട്‌. അറിഞ്ഞുകൊണ്ട്‌ നാം 
ചെയ്യുന്ന കര്‍മ്മങ്ങള്‍ കുറെ കഴിഞ്ഞാല്‍ അജ്ഞാത ശീല 
ങ്ങളായിത്തീരുന്നു. സ്വാഭാവികമായും ഇന്നു നമുക്കുള്ള 
അജ്ഞാതവാസനകള്‍ മുന്‍പ്‌ ബോധപൂര്‍വ്വം ചെയ്തുവന്ന 
സ്വന്തം കര്‍മ്മങ്ങളുടെതന്നെ പരിണാമമാണെന്ന്‌ കരുതപ്പെ 
ടുന്നു. സമുദ്രത്തിലെ അലയടികളേയും നക്ഷ്ര്രങ്ങളുടെ ഗതി 
കളേയും നമുക്കു തടുക്കുവാന്‍ കഴിയാത്തപോലെത്തന്നെ 
ധാര്‍മ്മികവികാസത്തിന്റെ പ്രക്രിയയേയും തടയാന്‍ നാം അസ 
മര്‍ത്ഥരാണ്‌. കര്‍മ്മനിയമങ്ങളെ അതിലംഘിയ്ക്കാന്‍ നട 
ത്തുന്ന ശ്രമം ഒരാള്‍ തന്റെ നിഴലിനെ ഒഴിവാക്കിപ്പോകാന്‍ 
ശ്രമിയ്ക്കുന്നപോലെത്തന്നെ നിഷ്ഫലമാണ്‌. കാലത്തെ 
ക്കൊണ്ടു മാച്ചുകളയാനോ മരണത്തെക്കൊണ്ടു ചുരണ്ടിക്കള 
യാനോ, കഴിയാത്ത കര്‍മ്മങ്ങളുടെ ഒരു പ്രമാണരേഖ മനുഷ്യ 
ജീവിതത്തിലുണ്ടെന്നത്‌ ഒരു മനഃശാസ്ത്രസിദ്ധാന്തമാണ്‌. ദേവ 
യജ്ഞങ്ങളനുഷ്ഠിച്ചാല്‍ പാപമോചനമുണ്ടാകുമെന്ന പഴയ 
വൈദികസിദ്ധാന്തത്തിന്‌ പ്രത്യേക പ്രാധാന്യം കൊടുത്തുകാ 
ണുന്നുണ്ട്‌. പാപം ചെയ്യുന്നവന്‍ മൃത്യുവെ പ്രാപിയ്ക്കുമെന്ന്‌ 
ഒരു ഘോരശിക്ഷാവിധിയും വിളംബരം ചെയ്യപ്പെട്ടിരിയ്ക്കു 
ന്നു. ഒരു മനുഷ്യന്‍ പുണ്യവാനാകുക യജ്ഞങ്ങളിലൂടെയല്ല; 
സല്‍പ്രവൃത്തികളിലൂടെയാണ്‌: “ഒരു മനുഷ്യന്‍ സല്‍പ്രവ്ൃ 
ത്തികള്‍കൊണ്ട്‌ നല്ലവനും ചീത്ത വൃത്തികള്‍ കൊണ്ട്‌ ചീത്ത 
വനും ആയിത്തീരുന്നു.” വീണ്ടും “മനുഷ്യന്‍ ഇച്ഛാശക്തിയുള്ള 
ജീവിയാണ്‌. ഈ ലോകത്തില്‍ അവന്‍ വിചാരിക്കുന്നപോ 
ലെത്തന്നെ പരലോകത്തും ആയിത്തീരും.” അതു കൊണ്ടാണ്‌ 
നമ്മോട്‌ നല്ലതിനെ ഇച്ഛിയ്ക്കാനും നല്ലതുതന്നെ ചെയ്യാനും 
വിധിച്ചിട്ടുള്ളത്‌. “അവന്‍ തന്റെ മനസ്സുകൊണ്ട്‌ ഏതുലോക 


I 


5 J 


ങ്ങളെ പ്രാപിക്കാന്‍ കൊതിച്ചാലും ഏതു വസ്തു കിട്ടാനാഗ്ര 
ഹിച്ചാലും ആ ലോകങ്ങളും ആ വസ്തുക്കളും പരിശുദ്ധഹൃ 
ദയനായ അവനു ലഭ്യമായിത്തീരുന്നു. അതുകൊണ്ടു പ്രകട 
ശക്തിയായ ഭൂതിയെ ആഗ്രഹിക്കുന്നവര്‍ ആത്മാവിനെ ശരി 
യായറിയുന്ന (ആത്മപ്രജ്ഞയായ) ഉപസത്തെ ഉപാസിയ്ക്ക 
ണം.” കര്‍മ്മത്തിന്റെ പ്രതിഫലമായിട്ടാണ്‌ അനാദിയും അന 
ന്തവുമായിട്ടുള്ള സത്ത ജനനമരണങ്ങളുള്ള സംസാരമായി 
ത്തീരുന്നത്‌. കര്‍മ്മസിദ്ധാന്തം മനുഷ്യര്‍ ദേവന്മാര്‍ മൃഗങ്ങള്‍, 
വൃക്ഷലതാദികള്‍ ഇവയെയെല്ലാം തന്റെ വലയത്തില്‍ പിടിച്ചു 
കൂട്ടുന്നു. 

യഥാര്‍ത്ഥത്തില്‍ ഉപനിഷത്തുക്കളുടെ അഭിപ്രായത്തില്‍ 
സമുദായസേവനം കൊണ്ടേ കര്‍മ്മത്തില്‍ നിന്നു മുക്തി ലഭി 
ക്കുകയുള്ളു. സ്വാര്‍ത്ഥകര്‍മ്മങ്ങള്‍ ചെയ്തുകൊണ്ടിരിക്കുന്നേ 
ടത്തോളം കാലം നാം കര്‍മ്മബന്ധത്തിന്റെ നിയമത്തിനു 
അധീനരായിരിക്കും. നാം ആസക്തിരഹിതരായി കര്‍മ്മാനു 
ഷ്ഠാനം ചെയ്യുന്നപക്ഷം മുക്തി പ്രാപിക്കുന്നു. “നീയിങ്ങനെ 
ജീവിയ്ക്കെ കര്‍മ്മം നിന്നെ കുടുക്കാന്‍ യാതൊരു കാരണ 
വുമില്ല.” നാം ജന്മമൃത്യുക്കളുടെ ചങ്ങലയില്‍ ബദ്ധരാകാന്‍ 
കാരണം കര്‍മ്മങ്ങള്‍ ചെയ്യുന്നു എന്നതല്ല സ്വാര്‍ത്ഥപൂര്‍ണ്ണ 
മായ കര്‍മ്മങ്ങളാണ്‌. വ്യക്തികള്‍ തങ്ങള്‍ ചെയ്യുന്നതിന്റെ 
ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാതെ ആ ഭാരം വിധിയുടെ 
തലയ്ക്കോ നക്ഷത്രങ്ങളുടേയോ മറ്റെന്തിന്റേയെങ്കിലുമോ 
മേലെചാരി ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില്‍ കര്‍മ്മ 
സിദ്ധാന്തം ഇങ്ങനെ നിഷ്കര്‍ഷിച്ചു. “ഒരു പക്ഷി സ്വയം കൂടു 
ണ്ടാക്കി അതില്‍ ബന്ധനസ്ഥനാകുന്ന പോലെ മനുഷ്യന്‍ 
സ്വയം ബദ്ധനാകുന്നു.” നമ്മുടെ മുകളില്‍ മങ്ങിക്കാണുന്ന 
വസ്തു ഇരുണ്ട ദുര്‍വ്വിധിയല്ല. നാം തന്നെ മുമ്പു ചെയ്തു 
വെച്ച കര്‍മ്മങ്ങളാണ്‌, നാം സംസാരച്രരത്തിന്‌ ഇരയല്ല. 
ദുഃഖാനുഭവം പാപത്തിനു കിട്ടുന്ന വേതനമാണ്‌. ഇത്തരമൊ 
രാശയം സദാചാരനിഷ്ഠാനത്തിനു ശക്തിയായ പ്രേരണയാ 
ണെന്ന കാര്യത്തില്‍ സംശയമില്ല. മനുഷ്യന്റെ കര്‍മ്മങ്ങള്‍ക്ക്‌ 
അതിരിടുന്ന ചില നിബന്ധനകളുണ്ടെന്നേ ഇതിന്നര്‍ത്ഥമുള്ളു. 
നാമല്ല നമ്മെ സൃഷ്ടിച്ചത്‌,. ദുസ്സാധമായ എന്തെങ്കിലും കാര്യം 
നേരിടുമ്പോഴാണ്‌ നാമാഗ്രഹീക്കുന്ന വിധം മുഴുവന്‍ നമുക്കു 
ചെയ്യാനാവില്ല എന്നു നാം മനസ്സിലാക്കുന്നത്‌. ശരിയ്ക്കു മന 
സ്സിലാക്കിയ കര്‍മ്മസിദ്ധാന്തം സദാചാര പ്രയത്നത്തെ നിരു 
ത്സാഹപ്പെടുത്തുന്നില്ല. മനസ്സിന്‌ വിലങ്ങു വയ്ക്കുന്നില്ല. ഇച്ഛാ 
ശക്തിയെ ചങ്ങലയ്ക്കിടുന്നില്ല. എല്ലാ കര്യങ്ങളും പൂര്‍വ്വാവ 
സ്ഥകളുടെ അനിവാര്യമായ പരിണാമമാണെന്നു മാത്രമേ അതു 
പറയുന്നുള്ളു. കാര്യമായി പരിണമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്‌ 
കാരണത്തിന്‌. പ്രകൃതിയേക്കാള്‍ ഉയര്‍ന്ന നിലയിലുള്ള ജീവാ 
ത്മാവ്‌ അതിന്റെ സ്വാതന്ത്ര്യം പ്രയോഗിയ്ക്കുന്നില്ലെങ്കില്‍ ഭൂത 
കാലത്തെ ആചരണവും വര്‍ത്തമാനകാലപരിസ്ഥിതിയും മനു 
ഷ്യന്റെ കര്‍മ്മങ്ങള്‍ക്ക്‌ തികച്ചും വിശദീകരണമായിത്തീരും. 
മനുഷ്യന്‍ പ്രകൃതിയുടെ വെറുമൊരു ഉല്‍പന്നമല്ല. അവന്‍ 
തന്റെ കര്‍മ്മത്തേക്കാള്‍ ബലവാനാണ്‌. വിധിയാണ്‌ സര്‍വ്വവു 
മെങ്കില്‍ പിന്നെ സ്വതന്ത്രം സംഭാവ്യമല്ല. മനുഷ്യജീവിതം 
കേവലം യാന്ത്രികബന്ധങ്ങളുടെ പ്രവര്‍ത്തനമല്ല. അതില്‍ 
വേറെ വേറെയായി പല നിലകളുമുണ്ട്‌ - നൈസര്‍ഗ്ലികദശ, 
പ്രാണാധാരനില, ജാഗ്രദവസ്ഥ, ബാദ്ധികദശ, ധാര്‍മ്മികനില 
ഇങ്ങനെ ഈ ഒഴുക്കുകള്‍ അന്ന്യം അങ്ങോട്ടുമിങ്ങോട്ടും 
മുറിച്ചുകടക്കുകയും ഉള്ളിലേയ്ക്കു തളഞ്ഞിറങ്ങുകയും 
ചെയ്യുന്നു. മനുഷ്യന്റെ നിമ്നപ്രകൃതിയെ ഭരിയ്ക്കുന്ന കര്‍മ്മ 


സിദ്ധാന്തത്തിന്‌ അവനിലുള്ള ധാര്‍മ്മികവശവുമായി ee 
രിടപാടുമില്ല. ജീവാത്മാവിന്റെ സാരതത്വം സ്വാതന്ത്ര്യമാണ്‌. 
അതിനെ ഉപയോഗിച്ച്‌ മനുഷ്യന്‌ തന്റെ പ്രാകൃതികങ്ങളായ 
മനോവേഗങ്ങളെ നിരോധിച്ചു നിയന്ത്രിയ്ക്കാന്‍ കഴിയും. 
അതുകൊണ്ടുതന്നെയാണ്‌ അവന്റെ ജീവിതം നൈസ്സര്‍ഗി 
കമായി നിര്‍ണ്ണയിയ്ക്കപ്പെട്ട അവസ്ഥകളുടെ പരമ്പരയില്‍ 
നിന്ന്‌ കൂടുതല്‍ ശ്രേഷ്ഠമായി നില്‍ക്കുന്നത്‌. മുക്തി 
യ്ക്കായിക്കൊണ്ടുള്ള അവന്റെ എല്ലാ പ്രവര്‍ത്തനങ്ങളും നിത്യ 
സ്വഭാവത്തെ ആധാരമാക്കിക്കൊണ്ടാകരുത്‌; പരിസ്ഥിതിക 
ളുടെ ആഘാതം കൊണ്ടുമായിക്കൂട. അന്തരാത്മാവിന്റെ 
സ്വാതന്ത്ര പ്രേരണ കൊണ്ടുതന്നെ ആയിരിയ്ക്കണം. 


കര്‍മ്മത്തിനു രണ്ടു വശങ്ങളുണ്ട്‌; ഒന്നു വിശ്വവ്യാപിയാണ്‌; 
മറ്റേതു മനഃശാസ്ത്രപരവും. ഓരോ കര്‍മ്മവും അതിന്റെ 
സ്വാഭാവികമായ പരിണാമം സംസാരത്തിലേയ്ക്കു നല്കന്നു 
ണ്ട്‌. അതേ സമയം അത്‌ മനുഷ്യ മനസ്സില്‍ ഒരസ്പഷ്ടധാ 
രണ പതിപ്പിയ്ക്കുന്നു; ഒരു സവിശേഷപ്രവണതയുളവാക്കു 
ന്നു. ഈ പ്രവണത അഥവാ സംസ്കാരം അല്ലെങ്കില്‍ വാസ 
നയാണ്‌ നമ്മെ ഒരിക്കല്‍ ചെയ്ത പ്രവൃത്തി വീണ്ടും 
ആവര്‍ത്തിയ്ക്കാന്‍ പ്രേരിപ്പിയ്ക്കുന്നത്‌. അങ്ങിനെ നോക്കി 
യാല്‍ ഈ സംസാരത്തില്‍ ഓരോ പ്രവൃത്തിയ്ക്കും അതി 
ന്റേതായ ഫലമുണ്ട്‌; അത്‌ മനസ്സില്‍ പ്രഭാവവും ചെലുത്തു 
ന്നു. ആദ്യം പ്രസ്താവിച്ച തരത്തിലുള്ള കര്‍മ്മഫലങ്ങളെ 
സംബന്ധിച്ചേടത്തോളം നാമെത്രതന്നെ ശ്രമിച്ചാലും നമുക്ക 
വയില്‍നിന്നു രക്ഷപ്പെട്ടുനില്ക്കാന്‍ കഴിയില്ല. എന്നാല്‍ മാന 
സികപ്രവണതകളെ വേണമെങ്കില്‍ നമുക്കു നിയന്ത്രിക്കാന്‍ 
കഴിയും. നമ്മുടെ ഭാവിയിലുള്ള ആചരണത്തെ സംബന്ധി 
ച്ചേടത്തോളം എല്ലാത്തരം സംഭാവ്യതകളുമുണ്ട്‌. ആത്മസം 
യമം കൊണ്ട്‌ നമുക്കു പൂണ്യമായ മനോവൃത്തികളെ ശക്തി 
പ്പെടുത്താന്‍ കഴിയും; ദുര്‍വ്വികാരങ്ങളെ തളര്‍ത്താനും കഴി 
യും. 

കര്‍മ്മപദ്ധതി ആസ്തിക്യസിദ്ധാന്തത്തോട്‌ പൊരുത്തപ്പെ 
ടുന്നില്ലെന്നു പലപ്പോഴും പലരും വാദിയ്ക്കാറുണ്ട്‌. അഖില 
പ്രപഞ്ചത്തിലും അധികാരം നടത്തുന്ന അന്ധവും അബോ 
ധവുമായ ഒരു തത്വമാണ്‌ കര്‍മ്മം. അത്‌ ഈശ്വരന്റെ നിയ 
ന്തണത്തിനുപോലും വിധേയമല്ല. നൈസര്‍ഗ്ഗികമായ ഒരു 
നിയമം നടപ്പാക്കാന്‍ നമുക്കൊരു ന്യായാധിപനാവശ്യമില്ല. 
പരമാത്മാവിന്റെ യഥാര്‍ത്ഥതയോടു പൊരുത്തപ്പെടാത്തതല്ല 
കര്‍മ്മതത്വം. കര്‍മ്മത്തെപ്പറ്റിയുള്ള ധാര്‍മ്മികസിദ്ധാന്തം പര 
ബ്രഹ്മത്തിന്റെ സ്വരുപത്തെ പ്രകടമാക്കലാണ്‌. ഈ പ്രക്രിയയെ 
നിയന്ത്രിയ്ക്കുന്നത്‌ ഒരു ദിവ്യശക്തിയാണെന്നു സല്‍ഗുണ 
സിദ്ധാന്തത്തെ അനുസരിച്ച്‌ നമുക്കു പറയാന്‍ കഴിയും. വേദ 
ങ്ങളില്‍ ഈ നിയമസംഹിതയെ ഭൃതമെന്നു പറയും. വരുണ 
നാണ്‌ ഭൂതത്തിന്റെ അധിപതി. ദേവന്മാരുടെ മാറ്റമില്ലാത്ത 
കാര്യങ്ങളെ കര്‍മ്മം എടുത്തു പറയുന്നു. ഇത്‌ യഥാര്‍ത്ഥസ 
ത്തയുടെ സ്വരൂപത്തിന്റെ ഏതിന്റേയും സ്വച്ഛാപരമായ ഇട 
പെടല്‍ അസാദ്ധ്യമാക്കിത്തീര്‍ക്കുന്നു. ശാസ്ത്രീയ നിയമങ്ങ 
ളുടേയും പ്രവൃത്തികളുടേയും ആധുനികസിദ്ധാന്തവും ഇതേ 
നിര്‍ണ്ണയത്തിലാണെത്തുന്നത്‌. അവ സ്വച്ഛന്ദവും അസ്ഥിരവു 
മായ കൈകടത്തലിനോടു വിയോജിയ്ക്കുന്നു. ഈശ്വരസ 
ത്തയെ തെളിയിക്കാന്‍ അത്ഭുതകൃത്യങ്ങള്‍ ആവശ്യമാണെ 
ങ്കില്‍ ശാസ്ത്രങ്ങള്‍ ഈശ്വരനെ എന്നെന്നേയ്ക്കുമായി നശി 
പ്പിച്ചുകഴിഞ്ഞിരിക്കും. 


ജീവിതത്തിലും ആചാരത്തിലും കര്‍മ്മസിദ്ധാന്തത്തെ 


ft 


പ്പോലെ മഹത്വമേറിയ മറ്റൊരു വിശ്വാസപ്രമാണമില്ല. ജീവി 
തത്തില്‍ നമുക്കെന്തു സംഭവിച്ചാലും അതിന്‌ ഒതുങ്ങി 
വഴങ്ങി വണങ്ങി നില്‍ക്കണം. കാരണം അവ നമ്മുടെ ഭൂത 
കാലത്തെ കര്‍മ്മത്തിന്റെ ഫലമാണ്‌. ഇനിയും ഭാവി നമ്മുടെ 
കൈയ്ക്കുള്ളിലാണ്‌; നമുക്ക്‌ ആശയോടും വിശ്വാസത്തോടും 
കൂടി പ്രവര്‍ത്തിയ്ക്കാം. കര്‍മ്മം ഭൂതകാലത്തിന്‌ കീഴൊതു 
ങ്ങാനും ഭാവിയെക്കുറിച്ചാശിക്കാനും പ്രേരണ നല്കുന്നു. 
അത്‌ പ്രപഞ്ചത്തിലെ പദാര്‍ത്ഥങ്ങളൊന്നും അതിലെ വിജയ 
പരാജയങ്ങളൊന്നും ആത്മാവിന്റെ മഹിമയെ സ്പര്‍ശിക്കു 
ന്നില്ല എന്ന്‌ മനുഷ്യരെ ധരിപ്പിക്കുന്നു. സദാചാരം തന്നെ 
യാണ്‌ നന്മ. ഉയര്‍ന്ന പദവിയോ ഐശ്വര്യമോ അല്ല; വര്‍ഗ്ഗമോ 
വംശമോ അല്ല. നല്ല തല്ലാതെ വേറെ നന്മയില്ല. 


ഭാവി ജീവിതം 


പരലോക ജീവിതത്തെപ്പറ്റി ഇതേവരെ സുസംഗതമായ 
ഒരു സ്ഥിര സിദ്ധാന്തവും ഉണ്ടായിക്കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതി 
നെപ്പറ്റി വേദകാലത്തേയും ്രാഹ്മണകാലത്തേയും വിചാര 
ങ്ങള്‍ ഉപനിഷത്തുകളില്‍ കുറെക്കൂടി വികസിച്ചതായിക്കാ 
ണാം. ഇത്‌ പുനര്‍ജ്ജന്മ ചിന്തയുടെ രൂപത്തില്‍ ഉപനിഷത്തു 
കളില്‍ മുഖ്യമായ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ ആശയം 
ആദ്യമായി ശതപഥ സ്രാഹ്മണത്തിലാണ്‌ കാണുന്നത്‌. 
അതില്‍ മരണത്തിനു ശേഷം വീണ്ടും വീണ്ടും ജനിയ്ക്കുക, 
വീണ്ടും വീണ്ടും മരിയ്ക്കുക എന്നീ രണ്ടവസ്ഥകള്‍ ക്രിയാ 
പ്രതിക്രീയാരുപത്തിലുള്ള ഒരു സമ്മിശ്രധാരണയായി പ്രകട 
മാകുന്നു. യഥാര്‍ത്ഥജ്ഞാനം നേടി ധര്‍മ്മ്യകര്‍മ്മങ്ങളനുഷ്ഠി 
ച്ചുകൊണ്ട്‌ ജീവിതം നയിച്ചവര്‍ മരണശേഷം അമരത്വം പ്രാപി 
യ്ക്കാനായി വീണ്ടും ജനിയ്ക്കുന്നു. അതേ സമയം ആ 
ജ്ഞാനം നേടാതെ കര്‍ത്തവ്യകര്‍മ്മങ്ങളെ അവഗണിച്ചു 
കൊണ്ടു കാലയാപനം ചെയ്തവര്‍ വീണ്ടും വീണ്ടും ജന്മമെ 
ടുത്തു മൃത്യുവിന്നിരയായി ഭവിയ്ക്കുന്നു. ര്രാഹ്മണം അടു 
ത്ത ലോകത്തിലേ ജനനമരനണങ്ങള്‍ നടക്കുന്നതായി സ്വീക 
രിയ്ക്കുന്നുള്ളു. ഉപനിഷത്തുകളിലായപ്പോള്‍ ആ വിശ്വാസം 
ഈ ലോകത്താണ്‌ പുനര്‍ജ്ജന്മമെന്ന വിശ്വാസ പ്രമാണമായി 
മാറി. രണ്ടഭിപ്രായങ്ങളും. രഞ്ജിപ്പിലെത്തിയിരിക്കുന്നു എന്നു 
നമുക്കു പറയാനാവില്ല. ചിലപ്പോള്‍ രണ്ടും ഒരുമിച്ചതായി 
കാണാം. സല്‍ക്കര്‍മ്മങ്ങള്‍ക്കും ദുഷ്കര്‍മ്മങ്ങള്‍ക്കും ഇരട്ട 
ഫലങ്ങള്‍ അനുഭവപ്പെടുന്നുണ്ട്‌. ഒരിയ്ക്കല്‍ പരലോകത്തും 
അതില്‍പിന്നെ പനര്‍ജ്ജന്മമെടുത്ത്‌ ഈ ലോകത്തും. മൃതശ 
രീരം ദഹിച്ച്‌ ഭസ്മമായിക്കഴിഞ്ഞാല്‍ ജീവാത്മാവ്‌ ഉജ്ജ്വല 
മായ ജ്യോതിര്‍മ്മയരൂപത്തില്‍ പരലോകയാത്ര തുടര്‍ന്നശേഷം 
ഉടനെ മൂന്നു മാര്‍ഗ്ഗമായി പുതിയൊരു ജീവനിലേക്കു മടങ്ങു 
ന്നു. 

ബ്രഹ്മത്തോട്‌ ഏകാകാരമായിച്ചേരുകയാണ്‌ അമരത്വ 
ത്തിന്റെ ഏറ്റവും ഉയര്‍ന്ന അവസ്ഥ. ഈ അഭിപ്രായം ഉപനി 
ഷത്തുകളില്‍ സ്പഷ്ടമായി പ്രതിപാദിച്ചിട്ടുണ്ട്‌. ദേവന്മാര്‍ 
പരമോന്നത സത്തകളായിരുന്നപ്പോള്‍ അവരോടു ചേരുന്ന 
തിലായിരുന്നു മുക്തി, ഇപ്പോള്‍ ബ്രഹ്മം പദാര്‍ത്ഥങ്ങളുടെ 
ആദിതത്വവും. പ്രപഞ്ചത്തിന്റെ പരമമായ ആധാരവുമായി. 
അതുകൊണ്ടു ബ്രഹ്മത്തോടുള്ള ചേര്‍ച്ചയായി ശാശ്വത 
ജീവിതം പരമോന്നതമായ മോക്ഷത്തിലെന്തെങ്കിലും ന്യൂനത 
വന്ന്‌ നമുക്ക്‌ പതനം ഭവിക്കുന്ന പക്ഷം കാലത്തിന്റെ അധി 
കാരപരിധിയിലേക്കു താഴാനും ഒരവസ്ഥയില്‍ നിന്ന്‌ മറ്റൊ 
ന്നിലേക്കായി തുടരെ ഓടിക്കൊണ്ടിരിക്കാനും നാം നിര്‍ബ്ദദ്ധ 
രാകും. മുക്തി പ്രാപിയ്ക്കാത്ത ആത്മാവ്‌ ജനനമരണനിയമ 


ങ്ങള്‍ക്കു വിധേയനാണ്‌; ഇതേ സംസാരത്തില്‍ വീണ്ടും 
വീണ്ടും ജന്മമെടുത്ത്‌ തന്റെ വിധി നിര്‍വ്വഹിക്കണം. യഥാര്‍ത്ഥ 
മായ അമരത്വം മുക്താത്മാക്കള്‍ക്കുള്ള താണ്‌; ബുദ്ധന്മാരുടെ 
ജീവിതം കാലാധീനവുമാണ്‌. “വെളുത്തതും ദന്തഹീനവുമായ 
ആര്‍ത്തിയോടെ വിഴുങ്ങുന്ന സ്ഥാനത്തേയ്ക്ക്‌ ഞാനൊരി 
യ്ക്കലും പോകാതിരിയ്ക്കട്ടെ” എന്നൊരു പ്രാര്‍ത്ഥന നാം 
കേള്‍ക്കാറുണ്ട്‌. ചെയ്ത കര്‍മ്മത്തിന്റെ സ്വഭാവമനുസരിച്ച്‌ 
അതിനൊത്ത തരത്തിലാണ്‌ അനന്തരജന്മം ലഭിക്കുക. ജീവാ 
ത്മാവ്‌ സ്വയം ശ്രേഷ്ഠജീവിതത്തിലേയ്ക്കുയര്‍ന്ന്‌ എത്തുന്ന 
സ്ഥാനത്തിന്‌ സ്വര്‍ഗ്ഗമെന്നും അതുപോലെ തന്നെത്താന്‍ 
താഴോട്ട്‌ വീഴുന്നിടത്തേക്ക്‌ നരകമെന്നും പറയുന്നു. ഈ 
സംസാരജീവിതം ആത്മാവിന്റെ യഥാര്‍ത്ഥ ജീവിതമല്ല; 
സീമിത പദാര്‍ത്ഥങ്ങള്‍ നമ്മളോടു പറ്റിപ്പിടിച്ചു നില്‍ക്കുന്നേ 
ടത്തോളം കാലം നമുക്കീ സംസാരത്തിന്റെ അടിമത്തം പേറി 
നടക്കേണ്ടിവരും. സീമിതത്തോടൊട്ടി നിന്നുകൊണ്ട്‌ നമുക്കൊ 
രിയ്ക്കലും പൂര്‍ണ്ണത്തെ പ്രാപിക്കാന്‍ കഴിയില്ല; നാമതിനെ 
ശ്രത്തന്നെ അടുത്തെത്തിയിട്ടും കാര്യമില്ല. പുരോഗതി നിര 
ന്തരമായ വികാസമാണ്‌; അല്ലെങ്കില്‍ സതതമായ സാമീപ്യ 
മാണ്‌. സാന്തതത്വങ്ങളെ തീരെ അകറ്റിയാല്‍ ഈശ്വരനോ 
ടൈക്യം സാധിയ്ക്കുന്നു; പിന്നീടു സംസാരത്തിലേക്ക്‌ മട 
ക്കമില്ല. ആത്മാവിന്റെ അനുശാസനമാണ്‌ സസാരം കൊണ്ടു 
ദ്ദേശിച്ചിട്ടുള്ളത്‌. 

ഒരു തത്വശാസ്ത്രത്തിനും അതിന്റെ ഭൂതകാലചരിത്രത്തെ 
തള്ളിക്കളയാനാവില്ല. പരലോകജീവിതത്തെ സംബന്ധിച്ചുള്ള 
ഉപനിഷത്സിദ്ധാന്തത്തിന്‌ പരലോകത്തില്‍ സല്‍ക്കര്‍മ്മ 
ങ്ങള്‍ക്ക്‌ സമ്മാനവും ദുഷ്കര്‍മ്മങ്ങള്‍ക്ക്‌ ശിക്ഷയും വിധി 
യ്ക്കുന്ന പ്രാചീന വൈദിക സിദ്ധാന്തത്തോടും യോജിച്ചു 
പോകേണ്ടതുണ്ടായിരുന്നു. മനുഷ്യന്റെ യഥാസ്ഥിതിക സ്വഭാവം 
പുതിയ പുനര്‍ജ്ജന്മവാദത്തെ പ്രാചീനമായ പരലോക 
ശാസ്ത്രത്തോട്‌ യോജിപ്പിക്കാന്‍ ശ്രമിച്ചു. അതില്‍ യമ 
ധര്‍മ്മന്റെ ഭരണത്തിലുള്ള മൃതാത്മാക്കളുടെ ആനന്ദമയലോ 
കത്തെപ്പറ്റിയും ദുഃഖപൂര്‍ണ്ണമായ അന്ധകാരലോകത്തെപ്പ 
റ്റിയും വര്‍ണ്ണിച്ചിട്ടുണ്ടായിരുന്നു. ഇതു കാരണമായി ഉപനിഷ 
ത്സിദ്ധാന്തത്തിന്നൊരു വിഷമത നേരിട്ടു. എന്തെന്നാല്‍ അതില്‍ 
മരണശേഷം മൂന്നു മാര്‍ഗ്ഗങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ടായിരു 
ന്നു. “നാം ഈ അര്‍ത്ഥത്തെ പ്രതിപാദിക്കുന്ന ഒരു ആര്‍ഷ 
സൂക്തവും കേട്ടിട്ടുണ്ട്‌. “ഞാന്‍ പിതൃയാനമാര്‍ഗ്ഗം ദേവയാന 
മാര്‍ഗ്ഗം എന്നിങ്ങനെ മനുഷ്യര്‍ക്ക്‌ രണ്ടു മാര്‍ഗ്ഗങ്ങള്‍ കേട്ടിട്ടു 
ണ്ട്‌. പിതൃസ്ഥാനത്തു നില്‍ക്കുന്ന അന്തരീക്ഷത്തിന്റേയും 
മാതൃസ്ഥാനത്തുള്ള പൃഥിവിയുടേയും മധ്യത്തിലുള്ള എല്ലാ 
ജംഗമ വസ്തുക്കളും ഗതിചെയ്യുന്നത്‌ ഈ രണ്ടു മാര്‍ഗ്ഗങ്ങളി 
ലൂടെത്തന്നെയാണ്‌” മൃതാത്മാവിന്‌ താന്‍ ഭൂമിയില്‍ വെച്ച്‌ ജീവി 
തകാലത്തു ചെയ്ത കര്‍മ്മങ്ങളുടെ ഫലമനുഭവിയ്ക്കാനായി 
ഉപനിഷത്തുകള്‍ രണ്ടു മാര്‍ഗ്ഗങ്ങളെപ്പറ്റിയാണ്‌ പറഞ്ഞിട്ടുള്ള 
ത്‌. ഒന്നിനെ ദേവയാനം അഥവാ അര്‍ച്ചിമ്മാര്‍ഗ്ഗം എന്നു പറ 
യുന്നു; പ്രകാശമയമായ മാര്‍ഗ്ഗം എന്നര്‍ത്ഥം. രണ്ടാമത്തേത്‌ 
പിതൃയാനം അഥവാ ധൂമമാര്‍ഗ്ഗമാണ്‌; അതായത്‌ അന്ധകാര 
മാര്‍ഗ്ഗം. ആദ്യത്തേത്‌ അഗ്നി, ജ്യോതിസ്സ്‌, അഹന്സ്‌ മുതലായ 
വിഭിന്ന മാര്‍ഗ്ഗങ്ങളിലൂടെ ബ്രഹ്മലോകം അഥവാ സത്യലോ 
കത്തേക്ക്‌ നയിക്കുന്നു. ആ ലോകത്തെത്തിയാല്‍ പിന്നെ 
മടക്കമില്ല. (ബ്രഹ്മാവിനെ പുണ്യാത്മാക്കളെല്ലാം ചെന്നെത്തു 
ന്ന, തന്റെ രാജധാനിയില്‍ ഉന്നതസിംഹാസനത്തിലിരുന്നരു 
ളുന്ന വിഷയാശ്രിതസത്തയായി കാണുന്നേടത്തോളമേ ദേവ 


ല്‍ 


A - 


യാനമാര്‍ഗ്ഗത്തിന്നര്‍ത്ഥമുള്ളു. എന്നാല്‍ ജീവാത്മാവും ബ്രഹ്മ 
വുമായി താദാത്മ്യം പ്രാപിച്ചുകഴിഞ്ഞാല്‍ ബ്രഹ്മാവിന്റെ 
സിംഹാസനം ഇളകുകയായി. ദേവയാനം പരമസത്തയുമായി 
ഐക്യം പ്രാപിയ്ക്കാനുള്ള ഒരു ചവിട്ടുവഴി മാത്രമായി അവ 
ശേഷിയ്ക്കുന്നു. പിതൃയാനമാകട്ടെ ധൂമം രാത്രി മുതലായ 
വഴികളിലൂടെ ചന്ദ്രലോകത്തിലേക്കു മടങ്ങിവരുന്നില്ല. 
എന്നാല്‍ പിതൃയാനത്തൂടെ പോകുന്നവര്‍ തങ്ങള്‍ ചെയ്ത 
പുണ്യകര്‍മ്മങ്ങളുടെ സുഖഫ ലങ്ങളനുഭവിച്ചുകഴിഞ്ഞാല്‍ ഭൂമി 
യിലേയ്ക്കു തന്നെ മടങ്ങിവരുന്നു. വിവരിക്കുമ്പോള്‍ വളരെ 
വ്യത്യാസങ്ങള്‍ കാണും. കൃഷീതകിബ്രാഹ്മണത്തിന്നനുസ 
രിച്ച്‌ മരണശേഷം എല്ലാവരും ആദ്യമായി പോകുന്നത്‌ ചന്ദ്ര 
ലോകത്തിലേയ്ക്കാണ്‌. വളരെ കുറച്ചു പേരേ അവിടെ നിന്നു 
പിതൃയാന മാര്‍ഗ്ഗമായി ബ്രഹ്മലോകത്തിലേക്കു പോകുന്നുള്ളു. 
ബാക്കിയുള്ളവര്‍ നാനാരുപങ്ങളായ തങ്ങളുടെ കര്‍മ്മങ്ങളുടെ 
മേന്മയും ജ്ഞാനത്തിന്റെ മാത്രയുമനുസരിച്ചു മനുഷ്യന്‍ 
തൊട്ടു പുഴു വരെയുള്ള വിവിധരൂപങ്ങളായ പ്രാണിജീവിത 
ങ്ങളിലേയ്ക്ക്‌ മടങ്ങി വരുന്നു. ദേവയാനവും പിതൃയാനവും 
അനുക്രമമായി പ്രകാശലോകത്തിനും അന്ധകാരലോക 
ത്തിനും അഥവാ അജ്ഞാനലോകത്തിനും തുല്യമാണ്‌. 
അതാണ്‌ നമ്മെ സംസാരത്തില്‍ ബന്ധിച്ചു നിര്‍ത്തുന്നത്‌. 
മൂന്നാമതൊരു മാര്‍ഗ്ഗത്തെപ്പറ്റിയും പറയുന്നുണ്ട്‌. അത്‌ അന്ധ 
കാരാവൃതവും ദുഃഖമയവുമായ ഒരു ലോകത്തിലേയ്ക്ക്‌ നയി 
യ്ക്കുന്നു. “അന്നവും വെള്ളവും ഒടുങ്ങിയ കറവറ്റ്‌ മേലില്‍ 
പെറാന്‍ ശേഷിയുമില്ലാത്ത ചടച്ച പശുക്കളെ ദാനം ചെയ്യുന്ന 
വന്‍ ആനന്ദശുന്യമായ ലോകത്തെ പ്രാപിക്കുന്നു.” പുഴുക്കളും 
പ്രാണികളും ഇഴജാതികളും ഇഴയുന്നതും ജന്തുക്കള്‍ ജീവിച്ചും 
ചത്തും കഴിയുന്നതുമായ മൂന്നാമത്തെ വഴിയാണിത്‌. ബ്രഹ്മ 
ത്തോട്‌ താദാത്മ്യം സാക്ഷാല്‍ക്കരിച്ചു കഴിഞ്ഞ സ്വതന്ത്രോ 
ത്മാവിന്‌ തന്റെ മുക്തിക്കായി മറ്റെങ്ങും പോകേണ്ടി വരുന്നി 
ല്ല. അവനെവിടെയായാലും ബ്രഹ്മാനന്ദമനുഭവിയ്ക്കുന്നു. 
“അവന്റെ പ്രാണങ്ങള്‍ എങ്ങും പോകുന്നില്ല. ബ്രഹ്മമായി 
ക്കൊണ്ട്‌ ്രഹ്മസ്വരൂപത്തില്‍ത്തന്നെ ലയിക്കുന്നു.” മുക്തി 
പ്രാപിച്ചവര്‍ മരു മാര്‍ഗ്ഗത്തിലൂടെയും പോകുന്നില്ല. മുക്തി 
പ്രാപിയ്ക്കാന്‍ കയറിപ്പോകുന്ന വരാണ്‌ ദേവയാനത്തുടെ യാത്ര 
ചെയ്യുന്നത്‌. ക്രമത്തിലുള്ള ആരോഹണം വര്‍ണ്ണിക്കപ്പെട്ടിട്ടു 
ള്ളതുകൊണ്ട്‌ ക്രമമുക്തിയുടെ മാര്‍ഗ്ഗമെന്നു പറയുന്നു. 
മരണത്തോടുകൂടെ ആത്മാവും നശിയ്ക്കുന്നു എന്ന 
ഭാതികവീക്ഷണത്തെ ഉപനിഷച്ചിന്തകന്മാര്‍ അനുകൂലിക്കു 
ന്നില്ല. അവര്‍ക്കു ജീവിതം തുടര്‍ന്നുനില്‍ക്കുമെന്ന ഉറച്ച വിശ്വാ 
സമുണ്ട്‌. ശരീരനാശത്തില്‍നിന്നും അതീതമായി സുരക്ഷിത 
മായി നില്‍ക്കുന്ന എന്തോ ഒന്നുണ്ടെന്നും അഭിപ്രായമുണ്ട്‌. 


എവിടെ നോക്കിയാലും പരസ്പരവിരുദ്ധങ്ങളായ സങ്ക 
ല്പങ്ങളാണ്‌ കാണുക. മതകാര്യത്തിലാണെങ്കില്‍ വൈദിക 
മായ ബഹുദേവവാദവും യജ്ഞങ്ങളും ഉപനിഷത്തുകളിലെ 
ഏകേശ്വരവാദവും ആത്മീയജിവിതവും ഈട്ടിയുറപ്പിച്ചതായി 
കാണാം. സമുദായതലത്തില്‍ ജാതിഭേദമുണ്ട്‌; അതിന്റെ 
കാഠിന്യം കുറയ്ക്കാന്‍ വിശ്വവ്യാപകമായ ഉദാരഭാവവുമുണ്ട്‌. 
പരലോകവിഷയത്തിലാണെങ്കില്‍ നരകസങ്കല്‍പത്തോടു 
കൂടിയ പുനര്‍ജ്ജന്മ സിദ്ധാന്തമുണ്ട്‌. എന്നാല്‍ ശരിയെ തെറ്റ്‌ 
അമര്‍ത്തിക്കളഞ്ഞു. ബ്രാഹ്മണീയമതം അതിന്റെ എല്ലാ അവ്യ 
വസ്ഥകളോടും പരസ്പരവിരുദ്ധങ്ങളായ നിരവധി സങ്കല്‍പ 


ങ്ങളോടും കൂടി ഉപനിഷത്തുകള്‍ക്കു ശേഷവും see 
ത്തിനു മുമ്പുമുള്ള ഇടക്കാലത്ത്‌ പരമകോടിയെ പ്രാപിച്ചിരു 
ന്നു. ധാര്‍മ്മികമായി വരള്‍ച്ച ബാധിച്ച കാലമായിരുന്നു അത്‌; 
അന്നു സത്യം കട്ടപിടിച്ച്‌ പാരമ്പര്യമായിത്തീര്‍ന്നിരുന്നു. സദാ 
ചാരം കല്ലച്ച്‌ ദിനസരിയായിപ്പോയിരുന്നു. ജീവിതം അനുഷ്ഠാ 
നപരമ്പരയായി. മാനവചേതനയെ വിഹിതവ്യവസ്ഥകളോടും 
കര്‍ത്ത വ്യകര്‍മ്മങ്ങളുടേയും ഇരുമ്പുകൂട്ടില്‍ അങ്ങോട്ടുമി 
ങ്ങോട്ടും ചുറ്റിത്തിരിഞ്ഞു. അന്തരീക്ഷം ക്രിയാകലാപങ്ങളാല്‍ 
ശ്വാസംമുട്ടി ഏതെങ്കിലുമൊരു മന്ത്രം ചൊല്ലാതെയോ ചടങ്ങ 
നുഷ്ടിക്കാതെയോ, ഒരാള്‍ക്കുണരാനോ കിടക്കവിട്ടു എഴുന്നേ 
ല്ക്കാനോ, കളിക്കാനോ, ക്ഷരം ചെയ്യാനോ, മുഖം കഴു 
കാനോ പ്രാതല്‍ കഴിയ്ക്കാനോ നിവൃത്തിയില്ലാത്ത നില 
വന്നു. ക്ഷുദ്രവും നിഷ്പ്രയോജനവുമായ ഒരു സ്ര്പദായത്തില്‍ 
നിസ്സാരങ്ങളായ മിഥ്യാവിശ്വാസങ്ങള്‍ നിറഞ്ഞുകിടന്നിരുന്ന 
ഒരു കാലഘട്ടമായിരുന്നു അത്‌. ശുഷ്കവും ഹൃദയഹീനവു 
മായ ഒരു ദര്‍ശനപദ്ധതിയുണ്ടായിരുന്നു അതിന്‌; വരണ്ടതും 
പിടിവാദമുള്ളതുമായ ഒരു മതത്തിന്റെ സമര്‍ത്ഥനവും അതിന്‌ 
ലഭിച്ചു. അത്‌ കൃത്രിമത്വവും അതിശയോക്തിയും നിറഞ്ഞ 
തായിരുന്നു. ചുരുക്കം വിചാരശീലന്മാരെപോലും തൃപ്തിപ്പെ 
ടുത്താന്‍ അതിന തീരെ കഴിഞ്ഞിരുന്നില്ല, അധികം വരുന്ന 
ബഹുജനത്തെ ദീര്‍ഘകാലത്തേക്കു തൃപ്തിപ്പെടുത്താനും 
കഴിഞ്ഞില്ല. ഉപനിഷത്തുകളിലെ ഏകേശ്വരവാദവും വേദ 
ത്തിലെ ബഹുദേവതാവാദവും, ഉപനിഷത്തുകളിലെ ആത്മീ 
യജീവിതവും വൈദികമായ യജ്ഞക്രമവും, ഉപനിഷത്തുക 
ളിലെ മോക്ഷ-സംസാരങ്ങളും വേഗത്തിലെ യജ്ഞക്രമവും, 
ഉപനിഷത്തിലെ വിശ്വവ്യാപത്വവും സാധാരണമായ ജാതി ഭേദ 
വും, തീരെ അശാസ്ത്രീയമായ ഈ ദവന്ദങ്ങള്‍ക്കധികകാലം 
ഒന്നിച്ചു യോജിച്ചു കഴിയാന്‍ വയ്യാതായി. പുനര്‍നിര്‍മ്മാണം 
കാലഘട്ടത്തിന്റെ അത്യാവശ്യമായിത്തീര്‍ന്നു. മനുഷ്യന്റെ 
സാധാരണജീവിതത്തിലേക്ക്‌ ഇറങ്ങിവരാന്‍ കഴിയുന്ന തത്വ 
ഗഹനവും കൂടുതല്‍ ധാര്‍മ്മികവുമായ ഒരു മതമാണ്‌ ആ 
കാലഘട്ടം പ്രതീക്ഷിച്ചിരുന്നത്‌. ബുദ്ധമതക്കാരും ജൈനരും 
ചാര്‍വാകന്മാര്‍ അഥവാ ഭാതികവാദികളും അന്നു നടപ്പിലി 
രുന്ന മതത്തിന്റെ കൃത്രിമസ്വഭാവം ചുണ്ടിക്കാണിക്കുകയുണ്ടാ 
യി. ആദ്യം പറഞ്ഞ രണ്ടു കൂട്ടര്‍ ആത്മാവിന്റെ ധാര്‍മ്മികാവ 
ശ്യങ്ങളെ ഈന്നിപ്പറഞ്ഞുകൊണ്ടു മതത്തിന്റെ പുനര്‍നിര്‍മ്മാ 
ണത്തിനു പ്രയത്നിച്ചു. അവര്‍ ഉപനിഷല്‍ ജ്ഞാനത്തിന്റെ 
സദാചാരപരമായ സര്‍വ്വവ്യാപിത്വത്തെ നിര്‍വൃഹിക്കാന്‍ ശ്രമി 
ക്കുകയുണ്ടായി. എന്നാല്‍ അതേസമയം തങ്ങള്‍ ബ്രാഹ്മണ 
ജാതിയുടെ പ്രാമാണൃത്തില്‍ നിന്നും യജ്ഞപദ്ധതികളില്‍ 
നിന്നും നടപ്പുള്ള മതത്തില്‍ നിന്നും തീരെ ബന്ധമറ്റുപോന്ന 
തായി അവര്‍ കരുതി. ഭഗവല്‍ഗീതയും പിന്നീടുണ്ടായ ഉപ 
നിഷത്തുകളും ഭൂതകാലത്തെ അവലംബിയ്ക്കാത്ത അശാ 
സ്ത്രീയതത്വങ്ങളെ കൂടുതല്‍ സംരക്ഷണഭാവത്തോടെ സമ 
മ്പയിപ്പിയ്ക്കുവാന്‍ പരിശ്രമം നടത്തി. ഉപനിഷത്തുകള്‍ക്കു 
ശേഷം പിന്നീടുള്ള കാലഘട്ടത്തില്‍ നാട്ടില്‍ നടപ്പുണ്ടായി 
രുന്ന മതത്തിന്നെതിരായി അത്യന്തം കഠിനമായ യാഥാസ്ഥി 
തിക പ്രതിഷേദങ്ങള്‍ രാജ്യത്തിന്റെ വിവിധഭാഗങ്ങളിലും രൂപം 
കൊണ്ടുവെന്നു വരാം; ബുദ്ധമതവും ജൈനമതവും കിഴ 
ക്കന്‍ദിക്കിലും ഭഗവല്‍ഗീത പ്രാചീനവൈദികമതത്തിന്റെ കോട്ട 
യായിരുന്ന പടിഞ്ഞാറന്‍ പ്രദേശത്തും. 


P 


ടു K 
ഉപന്ൃഷത്ത്‌ സ്ഹൈരെത്തെക്്ല്‌ 


1. ഉചനിഷത്ത്‌ വേദമുന്ത്ങ്ങളുകട വ്യാഖ്യാനമാണ്‌. ഈശാവാസ്യഉപനിഷത്ത്‌ ശുക്ൃകജു൪വേദത്തിഴെ നാതക്താം 
അദ്ധ്യാഷമാകുന്നമു. മറ്റുള്ള പ്രധാനമാക ദശോചനിഷത്തുകൾ ഭകരണ്യകങ്ങളുടെകോ ബ്രാഹ്മണങ്ങളുകടഭഷകോ 
ഭാഗമാകുന്നു, ഭവദമുന്ത്രാഖ്യാനങ്ങളാഷ ഉചനിഷത്തമുകള്‍ക്കു വേദാന്തം എന്ന ഭപേരുകൂടിഷുണ്ട്‌. ചരബ്രഹ്മ 
ത്തിി൯ സഗുണനിര്‍ഗ്ഗുണ സ്വരൂചങ്ങളാക തത്വങ്ങളെ ഉപനിഷത്തില്‍ ച൪കച്ചഴുുന്നു. ഉപനിഷത്തുകള്‍ക്കു 
വിഭിന്ന സ്വമ്പദാഷങ്ങളിലുള്ള ആചാര്യന്മാ൪ ഭരവരുകട നതമനുസരിച്ചുള്ള ഭാഷ്യം രചിച്ചിരികാറുന്നു. 


ഉചനിഷത്തുകള്‍ൾ 108 എണ്ണം ഉണ്ട്‌. ഈ 108 ഉചനിഷത്തിത ദഭശോചനിഷത്തിനാണ്‌ ഏറ്റവും കൂടു 
തത പ്രാധാന്യം. അവ ഈശം, കേതം, കഠം; പ്രശ്നം; മുണ്ഡകം; ൭എതഭരകം; ഛാന്ദോഗ്യം; ബ്ൃഹദാരണ്യം ഇവ 
കാകുന്നമു. ചില പണ്ഡിതന്മാ൪ ഭശ്വേതാശ്യരം, കെകഷീതകി എന്ന രണ്ടു ഉപനിഷത്തുകള്‍ക്കൂടി ഇഭതോകടാത്ത; 
ചേര്‍ത്ത്‌ ചന്ത്രകണ്ടണ്ണം ഏറ്റവും പ്രധാനമാഷി കരുതുന്നു. ബാക്കികുള്ള ഉപനിഷത്തുകള്‍ ഭരചരധാനമാകിട്ടു 
ആചാര്യന്മാ൪ കരുതുന്നു. ദശോചനിഷത്തദുകള്‍ക്കു ശ്രീശങ്കര൯ തുടങ്ങിഷുളളവ൪ ഭാഷ്യം രചിച്ചിട്ടുണ്ട്‌. 

ഉചനിഷത്തുകള്‍ൾ 108-൬ കൂടുതലാകി 144 ഉണ്ടെന്നു ചറഷുന്ന വരും ഉണ്ട്‌: അതല്ല 183 ആണ്‌ എന്ന 
ഭഭിപ്രാകക്കാരും ഉണ്ട്‌. എന്നാത രതൃചാര്യന്മാ൪ ഇവക്കക്കൊന്നും ഭാഷ്യങ്ങള്‍ നതകികിട്ടില്ല. 
൭, ഉചനിഷത്തി൭൯ ഭലാകഭത്തക്ക്കു ഞങ്ങൾ ആര്‍. ലീലാദേവി കടന്നുചെല്ലുന്നത്‌ എഴുത്തിന്റെ ആദ്യകാല 
ത്താണ്‌. ഭരതാകത്‌ 19-ാം കാലഹട്ടത്തിത കിട്ടാവമുന്നിടഭത്താളം ഉപനിഷത്തുകള്‍ ശഖരിച്ച്‌ ചരിച്ചു. ശ്രീശങ്ക 
രക വ്യാഖ്യാത്തോടെകുുള്ള ഭാഷ്യങ്ങള്‍ മലഷാളത്തിത് കിട്ടാനുണ്ട്‌. ശ്രീ. ഏത. എ. രവിവ൪ക്കുകെഷോലുള്ളവരുടെ 
വ്യാഖ്യാനം വാകിച്ചഭഷാൾ മലഷാളത്തിത മറ്റാരു വിവ൪ത്തനത്തിനു സ്ഥാനമിലല്ലന്നു കരുതി ഒ ചിന്ത ഭരവ 
സാനികിച്ചു. ഞങ്ങൾ വാങ്ങി ഗ്രന്ഥങ്ങളില്‍ ശ്രീ. ഹരികൃഷ്ണ ദാസ്‌ ഗോകന്ദകാകുടെ വ്യാഖ്യാനം വാകിച്ചുഷോള്‍ 
ഭരത്‌ എന്നെ ആകര്‍ഷിച്ചു. അദ്ദേഹം ലളിതമാഷി തത്വചിന്തകള്‍ ഭരവതമരികഷിച്ചിരിക്കമുന്നമും ഭരഭദ്ദഹത്തികണ് രീതി 
അവലംബിച്ച “ഒമ്പത്‌ ഉപനിഷത്തുകള്‍” എഴ്യൂതി വിദ്യാ൪ത്ഥിമിത്രം ബുക്കുദ്ധിഭഷോക്ക്കു കൊടുത്തു. ഭരതിനു 
വലി സഹകരണവും ലഭിച്ചു. പ്രസിദ്ധകക്ടുത്തിക ഉട൯തകന്ന അതു വിറ്റുതീരുകകും ചെയ്തു, ഉപനിഷ 
ത്തിന്റെ ലോകത്തു ഇതിനു ഭവറികട്ടാരു സ്വരമുണ്ടാകികുന്നു. 


“ഒ൯പത്‌ ഉചനിഷത്തി”നെചറ്റി ഭരല്ചംകൂടി ചറകാകത വഴു. ആ൪. ലീലാഭദവി ഗവണ്‍മെന്റ്‌ ഭരദ്ധ്യാചി 
കഷാഷിരുന്നമു, അരന്ന്‌ സ൪ക്കാ൪ ജീവനക്കാര൯ പുസ്ത കഒമഴ്യുതണകമങ്കിത സ൪ക്കാ൪ അനുവാദം വേണമാകി 
രുന്നു. സ൪ക്കാരിഭലഷ്ക്കു ഭരഭപക്ഷ ഭരലച്ചു, ഭരത്‌ നിരസിച്ചതുകകാണ്ട്‌ പുസ്തകത്തില്‍ എന്റെ പേര്‍ മാത്രമാണ്‌ 
വച്ചിരുന്നത്‌. ഈ നിഷേധം സര്‍൪ക്കാരിനകക്കാണ്ട്‌ നികമം മാറ്റാനുള്ള പ്രഭക്ഷാചണത്തിനു തുടക്കമിടുകഷു 
ണ്ടാഷി, 


“ഒ൯ചതു ഉപനിഷത്ത്‌ സാഹിത്യഭരക്കാദമിക്കു വിശിഷ്ട്ര്രന്മമാഷി ചരിഗണിക്കാനാഷി അഷക്ക്കാ൯ 
ചലരും ചറഞ്ഞതുകകാണ്ട്‌ അകച്ചും 600 രൂച സഹാഷവും 20 ഗ്രന്ഥങ്ങൾ ഭരക്കാദമിക്കു നത്കാനും ഉത്തര 
വാഷി, ഭരന്ന്‌ സാഹിതൃയഭരക്കാദമികിലുണ്ടാഷിരുന്ന ശ്രീ. സുകുമാർ ഭരഴ്ീക്കോട്‌ ഈ ഗ്രന്ഥത്തിന്റെ ഭൂചരണഷാത 
“തത്വമസി” എന്ന ഗ്രന്ഥം രചിക്കുകഷുണ്ടാഷി. 


മലക്കാളത്തിലുള്ള 108 ഉപനിഷത്ത്‌ തിരുവനന്തപുരം എഡ്യുഭക്കേഷണത ചപഞ്തിഭഘഴ്്‌സികണ ഭരടുത്ത; 
വച്ചും ഈ കാലം 108 ഉചനിഷത്തുകള്‍ വിവ൪ത്തനം കചഷക്തിരിക്കുന്നത്‌ എസ്‌. രമ൪. വി, കകഹസ്‌കുൂളികല 
ഹിന്ദി അദ്ധ്യാചകനാക പാതക്കുളങ്ങര ഭാസ്കര൯ നാഷരാകിരുന്നമു. ഭരഭദ്ദഹംതകന്ന രച്ചടിഷിച്ച ഗ്രന്ഥം 
വിതഷനക്ക്കാഷി കരവിടെ ഏഅആകിച്ചതാഷിരുന്നു. മഹത്താഖ ഒരു ശ്രമഹലമാഷിരുന്നു ഭരത്‌. “നമുക്ക്‌ ഒന്ന്‌ 
നോക്കിഷാഭലാഴ്‌ എധ്യമുക്കേഷ൯ സ൦്ഛസിമണ ഉടമഷാഷ രാമനാഴ൯ ചോദിച്ചു. ഞാ൯ മറുപടി പറഞ്ഞില്ല. 108 
ഉചനിഷത്തികണ് സംസ്കൃതഗ്രന്ഥം അദ്ദേഹം എന്നെ ഏതികിച്ചു. വീട്ടില്‍ കൊണ്ടുവന്നുവച്ചതല്ലാതെ തി 
ലേക്കു കടന്നില്ല, “സംസ്കൃൃതലിചി മലഷാളത്തിലെഴുതികഷാത്‌ മതി” പലതും കവിതകല്ല, ഗദ്യമാണെന്നാണ്‌ അവ൪ 
ചറഞ്ഞത്‌. കുറച്ച്‌ നേരംപോക്കിനാകി മാറ്റിവച്ചതാകിരുന്നമും 

കാലം കടന്നുപോകി. ഭാര്യ കടന്നു പോകി. എല്ലാം മാറിമറിഞ്ഞു. എഴുത്തു ഞാ൯ നിറുത്തിക ദട്ടാകി, 
ചിന്നെ ഭരരവ൪ തുടങ്ങിവച്ചതു ചൂ൪ത്തകാക്കാനുള്ള ഒരു ചിന്തവന്നും പലതും തിരഞ്ഞെടുത്ത്‌ സുഹൃത്ത; 
കാകള ഏതികിച്ചും 

പ്രശാന്തി ചഞ്തജിഭഷഴ്സിക൬ ഉടമ ശ്രീ. ഭവലാഷുധ൯ നാഷരാണ്‌ ഏകെ സുഹൃത്ത്‌. ചരമഭക്ത൯, 
അദഭദ്ദഹം ഒരു ദിവസം ദശോചനിഷത്തിടലക്കു കടന്നും അതമൃപസിദ്ധീകരിക്കാ൯ ഭരൃവശ്യകക്ടുു. ഭരവ ആത്മവി 
ശ്വോസഭത്താകട, സന്തോഷഭത്താകട നകി, ചിന്നെ തിക തൂട൪ച്ചഷാഷി 108 തികക്ക്കാ൯ ഭദദ്ദഹം ൫൫൨൮ 
ശ്ൃയകക്ടുു. അങ്ങന ഞാ൯ വീണ്ടും തുട൪കന്നഴ്ൂതി., 

ഭഗവാന്റെ ഭരനമൃഗ്ഗഹത്തിനു പ്രാരതിച്ചമുകകൊണ്ട്‌. 


വി. ബാലകൃഷ്ണ൯ 


P 


നി 


20. 


21. 


22. 


23. 


24. 


25. 


26. 


ഉളളടക്കാം 


ഈശാവാസ്യോപനിഷത്ത്‌............................ 33 
കഠോപനിഷത്ത്‌................................................ 39 
കേനോപനിഷത്ത്‌...........................................ം 67 

മുണ്ഡകോപനിഷത്ത്‌....................................... 75 

മാണ്ഡുക്യോപനിഷത്ത്‌.................................. 91 

കാതകീബ്രാഹ്മണോപനിഷത്ത്‌.................. 95 
തൈത്തീരീയോപനിഷത്ത്‌............................ 112 
ശ്വേതാശ്വതരോപനിഷത്ത്‌........................... 141 
ഐതരേയോപനിഷത്ത്‌................................. 167 
പ്രശ്നോപനിഷത്ത്‌......................................... 175 
ഛാന്ദോഗ്യോപനിഷത്ത്‌................................. 191 
ബൃഹദാരണ്യകോപനിഷത്ത്‌....................... 277 
അക്ഷ്യുപനിഷത്ത്‌............................................. 362 
അത്മപുജോപനിഷത്ത്‌..................................... 366 
അധ്യാത്മോപനിഷത്ത്‌...................................... 367 
അദ്വയതാരകോപനിഷത്ത്‌............................... 374 
അഥര്‍വശിരോപനിഷത്ത്‌................................. 377 
അമൃതനാദോപനിഷത്ത്‌................................... 382 
അവധുതോപനിഷത്ത്‌...................................... 386 
ആത്മോപനിഷത്ത്‌.....................................ംംംംംംംം 389 
ആത്മപ്രബോധോപനിഷത്ത്‌........................... 393 


ആത്മബോധോപനിഷത്ത്‌..... 


ആരുണികോപനിഷത്ത്‌..................................... 400 
ജഗ്വേദീയ സരസ്വത്യുപനിഷത്ത്‌.................... 402 
ആശ്രമോപനിഷത്ത്‌....................................ംംംംംം 408 


ഏകാക്ഷരോപനിഷത്ത്‌.................................... 410 


27. 


28. 


29. 


30. 


31. 


32. 


33. 


34. 


35. 


36. 


37. 


38. 


39. 


40. 


41. 


42. 


43. 


44. 


45. 


46. 


47. 


48. 


49. 


50. 


ot 


52. 


കാഠരുദ്രോപനിഷത്ത്‌.......................................... 411 
കലിസന്തരണോപനിഷത്ത്‌............................. 115 
കാലാഗ്നിരുദ്രോപനിഷത്ത്‌............................... 416 
കുണ്ഡികോപനിഷത്ത്‌...................................... 418 
കൃഷ്ണോപനിഷത്ത്‌......................................... 420 
കൈവല്യോപനിഷത്ത്‌....................................... 423 


ക്ഷുരുകോപനിഷത്ത്‌............. 


കേക 4.2.6 


ഗണപത്യുപനിഷത്ത്‌......................................... 428 


ഗരുഡോപനിഷത്ത്‌............................................ 430 


ഗര്‍ഭോപനിഷത്ത്‌........................................ംംംം 433 
ഗായ്രതീ ഉപനിഷത്ത്‌......................................... 436 
ഗായ്രതീരഹസ്യോപനിഷത്ത്‌.......................... 441 
ഗോപാലപൂര്‍വതാപിന്യുപനിഷത്ത്‌............... 444 
ചതുര്‍വേദോപനിഷത്..................................... 448 
ചാക്ഷുഷോപനിഷത്ത്‌...................................... 450 
ജാബാലദര്‍ശനോപനിഷത്ത്‌........................... 451 
ജാബാല്യുപനിഷത്ത്‌......................................... 467 
തുരീയാതിതോപനിഷത്ത്‌................................ 469 
തുള സ്യുപനിഷത്ത്‌............................................ 470 
ത്രിശിഖിധ്രാഹ്മണോപനിഷത്ത്‌..................... 472 
ധ്യാനബിന്ദുപനിഷത്ത്‌...................................... 484 
ദക്ഷിണാമൂര്‍ത്ത്യുപനിഷത്ത്‌........................... 493 
ദേവ്യുപനിഷത്ത്‌..........................................ം.ം൦൦൦ 496 


ദ്വയോപനിഷത്ത്‌..... 


നാദബിന്ദുപനിഷത്ത്‌.......................................... 500 


നാരദപരിര്വാജകോപനിഷത്ത്‌........................ 504 


P 


53. 


54. 


തം 


56. 


57, 


58. 


59. 


60. 


61. 


62. 


63. 


64. 


65. 


66. 


67. 


68. 


69. 


70. 


71. 


72. 


73. 


74. 


ടം 


76. 


77. 


78. 


79. 


80. 


നാരായണാഥര്‍ശിരോപനിഷത്ത്‌..................... 534 
നിരാലമ്പോപനിഷത്ത്‌....................................... 536 
നിര്‍വാണോപനിഷത്ത്‌...................................... 538 
നീലരുദ്രോപനിഷത്ത്‌........................................ 540 
ന്ൃയസിംഹപൂര്‍വതാപിന്യുപനിഷത്ത്‌.................... 543 
നൃസിംഹഷ്ടചക്രോപനിഷത്ത്‌...................... 553 
പഞ്ചധ്രഹ്മോപനിഷത്ത്‌................................... 554 
പൈംഗലോപനിഷത്ത്‌......................................ം 558 
പരമഹംസോപനിഷത്ത്‌.................................... 566 
പരമഹംസപരിയധ്രാജകോപനിഷത്ത്‌.............. 567 
പരര്ബഹ്മോപനിഷത്ത്‌....................................... 571 
പാശുപതബ്രഹ്മോപനിഷത്ത്‌........................... 575 
പ്രണ വോപനിഷത്ത്‌.......................................ം.ം. 580 
പ്രാണാഗ്നിഹോത്രോപനിഷത്ത്‌..................... 582 
ബ്ൃഹ്വ്യചോപനിഷത്ത്‌................................... 585 
ര്രഹ്മബിന്ദുപനിഷത്ത്‌...................................... 586 
ര്രഹ്മവിദ്യോപനിഷത്ത്‌.................................... 588 
ബ്രഹ്മോപനി ഷനത്ത്‌.......ം ടകക 596 
ഭിക്ഷുകോപനിഷത്ത്‌......................................... 599 
മണ്ഡലബ്രാഹ്മണോപനിഷത്ത്‌..................... 600 
മ്ര്തികോപനിഷത്ത്‌.......................................... 607 
മഹാനാരായണോപനിഷത്ത്‌........................... 609 
മഹാവാക്യോപനിഷത്ത്‌................................... 641 
മഹോാപനിഷഷത്തി........ കകക ൫൧42 
മുക്തികോപനിഷത്ത്‌......................................... 680 
മുദ്ഗലോപനിഷത്ത്‌..........................................ം 691 
മൈത്രൈയണ്യുപനിഷത്ത്‌............................. 695 


മൈത്രേയ്യുപനിഷത്ത്‌........................................ 705 


81. 


82. 


83. 


84. 


85. 


86. 


87. 


88. 


89. 


90. 


91. 


92. 


93. 


94. 


95. 


96. 


97. 


98. 


99. 


100. 


101. 


102. 


103. 


104. 


105. 


106. 


107. 


108. 


HP 


K 


യാജ്ഞവല്ക്യോപനിഷത്ത്‌............................ 711 
യോഗകുണ്ഡല്യുപനിഷത്ത്‌........................... 715 
യോഗചുഡാമണി ഉപനിഷത്ത്‌........................ 727 
യോഗതത്വോപനിഷത്ത്‌..................................... 737 
യോഗരാജോപനിഷത്ത്‌..................................... 747 
രാധോപനിഷത്ത്‌..............................................ം.൦ 249 
രുദ്രഹൃദയോപനിഷത്ത്‌..................................... 750 
രുദ്രാക്ഷജാബാലോപനിഷത്ത്‌........................ 755 
രുദ്രോപനിഷത്ത്‌................................................ം 759 


ലാംഗൂലോപനിഷത്ത്‌......... 


ടം 760 


വ്രജസുചികോപനിഷത്ത്‌.................................. 762 


ശരഭോപനിഷത്ത്‌..... കം 764 


ശാട്യായനീയോപനിഷത്ത............................... 768 


ശാണ്ഡില്യോപനിഷത്ത്‌.. കം 773 


ശാരീരികോപനിഷത്ത....................................... 787 
ശിവസങ്കല്പോപനിഷത്ത്‌................................ 789 
ശുകരഹസ്യോപനിഷത്ത്‌.................................. 790 
ശ്രീരാമപൂര്‍വതാപിന്യുപനിഷത്ത്‌.................... 795 
സന്യോസോപനിഷത്ത്‌..................................... 801 
സരസ്വതീരഹസ്യോപനിഷത്ത്‌....................... 813 
സാവിര്ര്യുപനിഷത്ത്‌......................................... 819 
സീതോപനിഷത്ത്‌..............................................ം 820 
സൂര്യോപനിഷത്ത്‌.............................................. 824 
സനഭാഗ്യലക്ഷ്മീ ഉപനിഷത്ത്‌........................ 826 
സ്‌കന്ദോപനിഷത്ത്‌.........................................ം.ം 831 
സ്വസംവേദ്യോപനിഷത്ത്‌.................................. 833 


സര്‍വസരോപനിഷത്ത്‌......... 


കകക 834. 


ഹംസോപനിഷത്ത്‌.......................................ംംംം൦൦ 837 


CARRS 


ഞാശാഖാസ്യോപണ്ട്ഘത്ത്‌ 


൭ 


പ്ര“ പ 


ഈശാവാസ്യോപനിഷത്ത്‌ ശുക്ലയജശൂര്‍വേദ കാണ്വശാ 
ഖീയ സംഹിതയുടെ നാല്പതാമത്തെ അധ്യായമാകുന്നു. 
മന്ത്രഭാഗത്തിന്റെ അംശം ആയതുകൊണ്ട്‌ ഇതിനു പ്രത്യേക 
മായ മഹത്വം കലല്‍്പിച്ചിരിക്കുന്നു. യജൂര്‍വേദത്തിലെ ആദ്യത്തെ 
മുപ്പത്തിഒന്‍പത്‌ അദ്ധ്യായങ്ങളില്‍ കര്‍മ്മകാണ്ഡത്തെപ്പറ്റി പ്രതി 
പാദിക്കുന്നു. ഇത്‌ ആ കാണ്ഡത്തിന്റെ അവസാന ഭാഗമാണ്‌. 
ഇവിടെ ഭഗവത്ത്വസ്വരൂപജ്ഞാനകാണ്ഡത്തെ നിരൂപണം 
ചെയ്യുന്നു. 


ഉപനിഷത്തുക്കളില്‍ ഏറ്റവും ആദ്യത്തേത്‌ ഈശാവാസ്യ 
മാണ്‌. ഈ ഉപനിഷത്തിന്റെ ആദ്യ മന്ത്രം “ഈശാവാസ്യം.” 
എന്ന വാക്യംകൊണ്ട്‌ ആരംഭിക്കുന്നതിനാല്‍ ഇതിന്‌ ഈ പേരു 
ണ്ടായി. 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദ: പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ 
പൂര്‍ണ്ണമുദച്യതേ 

പൂര്‍ണ്ണസ്സ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണ 
മേവാവശിഷ്യതേ*!! 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


സച്ചിദാനന്ദഘന പരബ്രഹ്മപുരുഷോത്തമന്‍ എല്ലാ പ്രകാ 
രത്തിലും സര്‍വ്വദാ പരിപൂര്‍ണ്ണനാകുന്നു. ഈ ലോകം ആ ബ്ര 
ഹ്മത്താല്‍ പരിപൂര്‍ണ്ണമാകുന്നു. പൂര്‍ണ്ണതയും അപൂര്‍ണ്ണതയും 
ആ പരബ്രഹ്മത്തില്‍ നിന്നും ഉത്ഭവിച്ചതാണ്‌. പരബ്രഹ്മത്തിന്റെ 
പൂര്‍ണ്ണതകൊണ്ട്‌ ഈ ജഗത്തു പൂര്‍ണ്ണമാണ്‌. പൂര്‍ണ്ണമായ പര 
ബ്രഹ്മത്തില്‍നിന്നും പൂര്‍ണ്ണതയെ മാറ്റുകയാണെങ്കില്‍പ്പോലും 
പൂര്‍ണ്ണത്വം അവശേഷിക്കുന്നു. 


1. ഈശാ വാസ്യമിദം സര്‍വ്വം യത്കിഞ്ച 
ജഗത്യാം ജഗത്‌ തേന 
ത്യക്തേന ഭുഞ്ജീഥാ മാഗൃധ: കസ്യസ്വിദ്ധനം. 
അഖില വിശ്വ ്രഹാമാണ്ഡത്തിൽ കാണുകയും 


കേള്‍ക്കുകയും ചെയ്യുന്ന ചരാചരവസ്തുക്കളെല്ലാം, അവയെ 
ല്ലാത്തിന്റേയും സര്‍വ്വാധാരവും സര്‍വ്വനിയന്താവും സര്‍വ്വാധി 


പതിയും സര്‍വ്വശക്തിമാനും സര്‍വ്വജ്ഞനും സര്‍വ്വ കല്യാണ 
സ്വരൂപനും ആയ പരമേശ്വരനാല്‍ വ്യാപ്തമായിരിക്കുന്നു. എല്ലാ 
ക്കാലത്തും അദ്ദേഹത്താല്‍ പരിപൂര്‍ണ്ണമാകുന്നു. (ഗീത 9-4). 
ഇതിന്റെ യാതൊരു ഭാഗവും അദ്ദേഹത്താല്‍ രഹിതമായിരിക്കു 
ന്നില്ല (ഗീത 10-39, 42). ഇങ്ങനെ ചിന്തിച്ച്‌ ആ ഈശ്വരനെ നിര 
ന്തരം തന്നോടുകൂടി അധിവസിപ്പിച്ചുകൊണ്ട്‌, സര്‍വ്വദാ അദ്ദേ 
ഹത്തെ സ്മരിച്ചുകൊണ്ട്‌, ഈ പ്രപഞ്ചത്തില്‍ മമതയും ആസ 
ക്തിയും ത്യജിച്ചു കര്‍ത്തവ്യപാലനത്തിനായി മാത്രം വിഷയ 
ങ്ങളെ യഥാവിധി ഉപഭോഗം ചെയ്യുവിന്‍, അതായത്‌ വിശ്വരൂ 
പിയായ ഈശ്വരന്റെ പൂജയ്ക്കുവേണ്ടി മാത്രം കര്‍മ്മങ്ങളെ 
ആചരിക്കുവിന്‍. വിഷയങ്ങള്‍ക്കടിമയാകുവാന്‍ മനസ്സിനെ 
അനുവദിക്കരുത്‌. ഇതില്‍ നിങ്ങള്‍ക്കു നിശ്ചയമായും 
മംഗളമുണ്ടാകും. ഈ ഭോഗ്യ വസ്തുക്കള്‍ ആരുടേയുമല്ല. മനു 
ഷ്യന്‍ ഭ്രമം മൂലം ഇവയില്‍ മമതയും ആസക്തിയും കണ്ടെ 
ത്തുന്നു. ഇവ പരമേശ്വരന്റേതാകുന്നു. അദ്ദേഹത്തിന്റെ 
പ്രസന്നതയ്ക്കുവേണ്ടി ഇവയുടെ ഉപയോഗം നടക്കണം. ഇതു 
മനുഷ്യര്‍ക്കു വേണ്ടി വേദഭഗവാന്റെ പവിത്രോപദേശമാകുന്നു. 


2. കര്‍വന്നേവേഹ കര്‍മ്മാണി ജിജീവി 
ഷേച്ഛതം സമാഃ 


ഏവം ത്വയി നാന്യഥേതോ/സ്തി ന 
കര്‍മ്മ ലിപ്യതേ നരേ. 


പൂര്‍വ്വമന്ത്രത്തില്‍ പറഞ്ഞിരിക്കുന്നതുപോലെ ജഗത്തിന്റെ 
ഏകമാത്രാകര്‍ത്താവും ധര്‍ത്താവും ഹര്‍ത്താവും സര്‍വ്വശക്തി 
മാനും സര്‍വ്വമയനുമായ പരമേശ്വരനെ സ്മരിച്ചുകൊണ്ട്‌ ഇവ 
യെല്ലാം അദ്ദേഹത്തിന്റേതെന്നു കരുതി അദ്ദേഹത്തിന്റെ പൂജ 
യ്ക്കായി ശാസ്ത്രനിയതമായ കര്‍ത്തവ്യകര്‍മ്മങ്ങളെ ആചരി 
ച്ചുകൊണ്ട്‌ നൂറുസംവത്സരം ജീവിക്കുവാനാഗ്രഹിക്കുവിന്‍. 
ഈവിധം തന്റെ ജീവിതം മുഴുവന്‍ പരമേശ്വരനുവേണ്ടി 
സമര്‍പ്പണം ചെയ്യുവിന്‍. ശാസ്ത്രോക്തമായ സ്വകര്‍മ്മങ്ങളെ 
ആചരിച്ചുകൊണ്ടു ജീവിതം കഴിച്ചുകൂട്ടുന്നതു പരമേശ്വരന്റെ 
പൂജയ്ക്കു വേണ്ടി മാത്രമാകുന്നു; തനിക്കുവേണ്ടിയല്ല. ഭോഗം 
ഭോഗിക്കുന്ന തിനായിട്ടല്ല. വെറുതെ ചെയ്യുന്നതിനാല്‍ ആ കര്‍മ്മ 
ങ്ങള്‍ക്കു നിന്നെ ബന്ധനത്തില്‍ അകപ്പെടുത്താന്‍ കഴിയുന്നി 


1 


1 


N 


ല്ല. കര്‍മ്മങ്ങള്‍ അനുഷ്ഠിച്ചുകൊണ്ട്‌ അവയില്‍ മുഴുകാതിരി 
ക്കുന്നതിന്‌ ഈ ഒരു മാര്‍ഗ്ഗമേയുള്ളൂ. ഇതിനതിരിക്തമായി മറ്റു 
യാതൊരു മാര്‍ഗ്ഗവും കര്‍മ്മബന്ധനങ്ങളില്‍ നിന്നും മോചനം 
നേടുവാനായിട്ടില്ല (ഗീത 2-50, 51 5-10). 


സംബന്ധം - ഇപ്രകാരം കര്‍മ്മബന്ധങ്ങളില്‍നിന്നും മുക്തി 
നേടുന്നതിനുള്ള മാര്‍ഗ്ഗം നിര്‍ദ്ദേശിച്ചിരിക്കുന്നു. ഇനി ഇതിനു 
വിരുദ്ധമായ മാര്‍ഗ്ഗങ്ങളില്‍ കൂടി ചരിക്കുന്ന മനുഷ്യരുടെ 
ഗതിയെ വര്‍ണ്ണിക്കുന്നു. 


3. അസുര്യാ നാമ തേ ലോകാ അന്ധേന 
തമസാ/ വൃതാഃ 


താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി യേകേ 
ചാത്‌ മഹനോ ജനാഃ 


മാനവശരീരം മറ്റുള്ള എല്ലാ ശരീരങ്ങളേയും അപേക്ഷിച്ചു 
ശ്രേഷ്ഠവും പരമ ദുര്‍ല്ലഭവും ആകുന്നു. അതുപോലെ ഇത്‌ 
ജീവികള്‍ക്കു ഭഗവാന്റെ പ്രത്യേക കൃപകൊണ്ട്‌ ജനനമരണരൂ 
പമായ സംസാരസാഗരത്തില്‍ നീന്തുന്നതിനായി കിട്ടിയതാകു 
ന്നു. ഇങ്ങനെ ശരീരം ലഭിച്ചിട്ടുള്ള മനുഷ്യന്‍ തന്റെ കര്‍മ്മങ്ങളെ 
ഈശ്വരപൂജയ്ക്കായി സമര്‍പ്പിക്കാതെ, കാമഭോഗങ്ങളെത്തന്നെ 
ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്നു കരുതി വിഷയാസക്തി 
യിലും അഭിലാഷങ്ങള്‍ക്കുവേണ്ടിയും ഓരോരോ വിധത്തില്‍ 
കേവലം വിഷയസുഖങ്ങളിലും അവയുടെ യഥേഷ്ടമായ 
ഉപഭോഗങ്ങളിലും മുഴുകിക്കഴിയുന്നു. ഇങ്ങനെയുള്ള വര്‍ 
വാസ്തവത്തില്‍ ആത്മാവിന്റെ ഹത്യ തന്നെ നടത്തുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ ഇപ്രകാരം പതനത്തിലേക്കു നീങ്ങുന്നവര്‍ തങ്ങ 
ളുടെ ജീവനെ വ്യര്‍ത്ഥമായി നശിപ്പിക്കുക മാത്രമല്ല തങ്ങളെ 
ഒന്നുകൂടി ആഴത്തില്‍ കര്‍മ്മബന്ധങ്ങളില്‍ കുരുക്കുകയാണു 
ചെയ്യുന്നത്‌. ഈ കാമാസക്തരായവര്‍ - അവര്‍ ആരെങ്കിലുമാ 
കട്ടെ, അവര്‍ ലോകത്തില്‍ വലിയ പേരും യശസ്സും വൈഭ 
വവും അധികാരങ്ങളും നേടിയിട്ടു ള്ളവരാകട്ടെ - മരണാനന്തരം 
കര്‍മ്മഫലമായുള്ള ശുകര, കൂകര, കീടപതംഗാദി വിഭിന്ന ശോക 
സന്താപ പൂര്‍ണ്ണമായ അസുരയോനികളിലും ഭയങ്കര നരകങ്ങ 
ളിലും അലയേണ്ടതായി വരുന്നു (ഗീത 16-16, 19, 20). ഇത്‌ ഇപ്ര 
കാരമുള്ള അസുര സ്വഭാവത്തോടുകൂടിയ ദുഷ്ടന്മാര്‍ക്കു വേണ്ടി 
നിശ്ചയിക്കപ്പെട്ടിട്ടുളളതും ഭീകരമായ അന്ധകാരത്താല്‍ ആച്ഛാ 
ദിതവും ആകുന്നു. മനുഷ്യന്‍ തന്നെ സ്വയം ഉദ്ധരിക്കണം, 
സ്വന്തം പതനം ഉണ്ടാക്കരുത്‌ എന്ന ഗീതയില്‍ ഭഗവാന്‍ ഇതു 
കൊണ്ടു പറഞ്ഞിരിക്കുന്നു (ഗീത 6-5). 


സംബന്ധം - ലോകവ്യാപിയായിരിക്കുന്ന ആ പരമേശ്വരനെ 
സദാ സ്മരിച്ചുകൊണ്ട്‌ അദ്ദേഹത്തിന്റെ പൂജയ്ക്കായിത്തന്നെ 
എല്ലാ കര്‍മ്മങ്ങളും ചെയ്യണം. അതെങ്ങനെ? അതേപ്പറ്റി പറ 
യുന്നു; 
4. അനേജദേകം മനസോ ജവീയോ 
നൈനദ്ദേവാ ആപ്നു വന്‍ പൂര്‍വമര്‍ഷത്‌ 
തദ്ധാവതോ /ന്യാനത്യേതി തിഷ്ഠത്ത 


സ്മിന്നപോ മാതരിശ്വാ ദധാതി. 


സര്‍വ്വാന്തര്യാമിയും സര്‍വ്വ ശക്തിമാനും ആയ പരമേശ്വ 
രന്‍ അചലനും ഏകനും ആകുന്നു. എന്നിരുന്നാലും മനസ്സി 


നേക്കാളധികം തീധ്രഗതിയോടു കൂടിയവനത്രേ. ന 
ഗതി എവിടെ വരെ എത്തുന്നുവോ അതിനും വളരെ അധികമ 
കലെ അദ്ദേഹമെത്തുന്നവാനുകുന്നു. മനസ്സിനാകട്ടെ അവിടെ 
വരെയെത്തുവാന്‍ കഴിയുന്നില്ല. അദ്ദേഹം എല്ലാറ്റിന്റേയും 
ആദിയും ജ്ഞാനസ്വരൂപവും ആകുന്നു. അഥവാ എല്ലറ്റി 
ന്റേയും ആദികാരണനായിരിക്കുന്ന തുകൊണ്ട്‌ അദ്ദേഹം 
അവയെ നേരത്തെ അറിയുന്നു. എന്നാല്‍ ദേവതകളും 
മഹര്‍ഷിഗണങ്ങളും പൂര്‍ണ്ണമായി അദ്ദേഹത്തെ അറിയുന്നില്ല 
(ഗീത 10-2). അതിതീവ്ര വേഗയുക്തമായ ബുദ്ധി, മനസ്സ്‌, 
ഇന്ദ്രിയങ്ങള്‍ അഥവാ വായു ആദിയായ ദേവതകള്‍ അതാ 
തിന്റെ ശക്തിക്കനുസരണമായി പരമേശ്വരന്റെ അനുസന്ധാന 
ത്തില്‍ സദാ പാഞ്ഞു കൊണ്ടിരിക്കുന്നു. എന്നാല്‍ പരമേശ്വരന്‍ 
നിതൃനും അചലനുമായിരുന്നുകൊണ്ടുതനനെ അവയെ 
യെല്ലാം കടന്നു മുന്നോട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവ 
യ്ക്കൊന്നും അദ്ദേഹത്തിന്റെ അടുത്തുവരെ എത്താന്‍ കഴി 
യുന്നില്ല. സീമാരാഹിത്യത്തെപ്പറ്റിയുള്ള വിവരം സീമയില്‍ ഒതു 
ങ്ങിക്കഴിയുന്നവര്‍ എങ്ങനെ അനുമാനിക്കും. വായു മുതലായ 
ദേവകളില്‍ അടങ്ങിയിരിക്കുന്ന ശക്തി ജലവര്‍ഷണം, പ്രകാ 
ശം, പ്രാണിപ്രാണസന്ധാരണം മുതലായ കര്‍മ്മങ്ങളില്‍ അവര്‍ 
വിനിയോഗിക്കുന്നു. അവയെല്ലാം അചിന്ത്യ ശക്തിയായ പര 
മേശ്വരന്റെ മഹാശക്തിയുടെ കേവലം അംശം മാത്രമാകുന്നു. 
അദ്ദേഹത്തിന്റെ സഹയോഗം ഇല്ലെങ്കില്‍ അവര്‍ക്കൊന്നും 
ചെയ്യാന്‍ സാധ്യമല്ല. 


സംബന്ധം - ഇനി പരമേശ്വരന്റെ അചിന്ത്യ ശക്തിയേയും 
വ്യാപകതയേയും പറ്റി വീണ്ടും വര്‍ണ്ണിക്കുന്നു. 


5. തദേജതി തന്നൈജതി തദ്ദുരേ തദ്വന്തികേ. 


തദന്തരസ്യ സര്‍വസ്യ തദു സര്‍വസ്യാസ്യ 
ബാഹ്യതഃ 


പരമേശ്വരന്‍ ചലിച്ചും ചലിക്കാതെയും ഇരിക്കുന്നു. ഒരേ 
കാലത്തില്‍ പരസ്പര വിരുദ്ധങ്ങളായ ഭാവങ്ങളും ഗുണങ്ങളും 
ക്രിയകളും അദ്ദേഹത്തിലടങ്ങിയിരിക്കുന്നു. ഇത്‌ അദ്ദേഹ 
ത്തിന്റെ അചിന്ത്യ ശക്തിയുടെ മഹിമയാകുന്നു. മറ്റു തരത്തില്‍ 
പറഞ്ഞാല്‍ ഭഗവാന്‍ തന്റെ ദിവ്യ പരമധാമത്തിലും ലീലാധാമ 
ത്തിലും തന്റെ പ്രിയപ്പെട്ട ഭക്തന്മാര്‍ക്കു സുഖം നല്കുന്നതി 
നായി ആ പ്രാകൃത സഗുണസാകാരരൂപത്തില്‍ പ്രകടമായി 
ലീല നടത്തുന്നു. ഇതു ഭഗവാന്റെ ചലനാവസ്ഥയാകുന്നു. 
നിര്‍ഗ്ഗുണരൂപം ഭഗവാന്റെ അചലാവസ്ഥയാകുന്നു. ഇതേ രീതി 
യില്‍ത്തന്നെ ഭഗവാന്‍ പ്രേരഹിതരായ മനുഷ്യര്‍ക്കു ദര്‍ശനം 
നല്‍കുന്നില്ല. അതായത്‌ അവരെ സംബന്ധിച്ചിടത്തോളം ആ 
പരാശക്തി വളരെയധികം അകലെയായി സ്ഥിതിചെയ്യും. മറി 
ച്ച്‌, പ്രേമത്തിന്റെ വിളി കേള്‍ക്കുന്ന സമയം പ്രേമിജനങ്ങളുടെ 
മുന്നില്‍ പ്രത്യക്ഷപ്പെടുന്നു. പ്രേമിജനങ്ങളെ സംബന്ധിച്ചു പര 
മേശ്വരന്‍ സദാസമയവും നികടവര്‍ത്തിയായി സ്ഥിതിചെയ്യു 
ന്നു. ഇതു കൂടാതെ ഭഗവാന്‍ സദാ സര്‍വ്വത്ര പരിപൂര്‍ണ്ണനും. 
ഇതുകൊണ്ട്‌ ഏറ്റവും അകലെയും അതുപോലെ ഏറ്റവും 
അടുത്തും അവിടുത്തെ സാന്നിദ്ധ്യം പ്രകടമാകുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ ഭഗവാന്റെ സാന്നിദ്ധ്യമില്ലാത്ത ഒരിടംപോലും 
ഈ ജഗത്തില്‍ അവശേഷിക്കുന്നില്ല. അഖിലത്തിലും അന്ത 


2? 


I 


ര്യാമിയായിരിക്കുന്നതുകാരണം അദ്ദേഹം നമ്മോട്‌ അത്യന്തം 

സമീപത്തായിരിക്കുന്നു. എന്നാല്‍ അജ്ഞാനികളായിട്ടുളള വര്‍ 
അദ്ദേഹത്തെ ഈ രൂപത്തില്‍ തിരിച്ചറിയുന്നില്ല. അവരെ 

സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വളരെ അകലെയായി 
സ്ഥിതിചെയ്യുന്നു (ഗീത 13-15). ഭഗവാന്‍ ഈ കാണുന്ന 

സമസ്ത ജഗത്തിനും പരമാധാരവും പരമ കരണനും ആകു 

ന്നു. അതിനാല്‍ അകത്തും പുറത്തും എല്ലാ സ്ഥലത്തും 

അദ്ദേഹം പരിപൂര്‍ണ്ണനായിവര്‍ത്തിക്കുന്നു (ഗീത 7-7). 


സംബന്ധം - ഇനി അടുത്ത രണ്ടു മന്ത്രങ്ങളിലായി ഈ പര 
ബ്രഹ്മപരമേശ്വരനെ അറിയുന്ന മഹാപുരുഷന്മാരുടെ സ്ഥിതി 
യെപ്പറ്റി വര്‍ണ്ണിക്കുന്നു. 


6. യസ്തു സർവാണി ക്രതാന്യാ 
ത്മന്യേവാനുപശ്യതി 


സർവഭൂതേഷു ചാത്മാനം തതോ ന 
വിജൂഗുപ്സതേ. 


ഇപ്രകാരം യാതൊരുത്തന്‍ സകല പ്രാണിവര്‍ഗ്ഗത്തേയും 
സര്‍വ്വാധാരമായിരിക്കുന്ന പരബ്രഹ്മ പുരുഷോത്തമനില്‍, പര 
ബ്രഹ്മത്തില്‍ കാണുകയും അതുപോലെ പരബ്രഹ്മത്തെ പ്രാണി 
വര്‍ഗ്ഗത്തില്‍ ദര്‍ശിക്കുകയും ചെയ്യുന്നുവോ അവന്‍ ആരെയെ 
ങ്കിലും വെറുക്കുവാനോ ദ്വേഷിക്കുവാനോ എങ്ങനെ കഴിയും? 
അവന്‍ സദാ സമയവും തന്റെ പരമാത്മ പ്രഭുവിനെ ദര്‍ശിച്ചു 
കൊണ്ട്‌ (ഗീത 6-29, 30) മനപ്പൂര്‍വ്വമായി അഖിലത്തേയും പ്രണ 
മിക്കുകയും സകലരേയും സേവിച്ച സഖ്യമുണ്ടാക്കാന്‍ 
ആശിക്കുകയും ചെയ്യുന്നു. 


7. യസ്മിന്‍ സർവാണി ഭൂതാന്യാത്മൈവാ 
ഭൂദ്വിജാനതഃ 


തത്ര കോ മോഹഃ കഃ ശോക 
ഏകത്വമനുപശ്യതഃ 


ഇപ്രകാരം മനുഷ്യന്‍ പരമാത്മാവിനെ നന്നായി തിരിച്ചിറി 
യുമ്പോള്‍, ജീവികളില്‍ അവന്‍ പരമാത്മാവെന്ന ഏകമാത്ര 
തത്വത്തെ ദര്‍ശിക്കുമ്പോള്‍, അവനു സദാസമയവും പരമാത്മാ 
വിന്റെ ദര്‍ശനം ലഭിച്ചു കൊണ്ടിരിക്കു ന്നു. ഈ സമയം 
അവന്റെ അന്തഃകരണത്തില്‍ ശോകമോഹാദിവികാരങ്ങള്‍ക്ക്‌ 
എങ്ങനെ സ്ഥാനമുണ്ടായിരിക്കും? ശോകമോഹാദിവികാരങ്ങ 
ളുടെ ഛായപോലും അവന്റെ ഹൃദയമണ്ഡലത്തില്‍ ഏശാ 
ത്തവിധം അവന്‍ ആനന്ദമഗ്നനായിത്തീരുന്നു. മനുഷ്യര്‍ 
അവനെ എല്ലാം പ്രവര്‍ത്തിക്കുന്ന വനായി കാണാറുണ്ടെങ്കിലും 
ആ സമയത്തും അവന്‍ തന്റെ നാഥനോടു കൂടി ഉല്ലാസമായി 
ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നു (ഗീത 6-31. 


സംബന്ധം - ഇനി ഇപ്രകാരം പരമേശ്വരനെ താത്വികമായി 
അറിയുന്നതു കൊണ്ടും ദര്‍ശിക്കുന്നതുകൊണ്ടും ഉള്ള ഫലത്തെ 
വിവരിക്കുന്നു. 


8. സ പര്യഗാച്ഛു(്രമകായമവ്റണമസ്നാവിരം 
ശുദ്ധമപാപവിദ്ധം 


കവിര്‍മനീഷീ പരിഭൂഃ സ്വയംഭൂര്‍യാഥാത 
ഥ്യതോ/ ര്‍ഥാന്‍ വൃദധാച്ഛാശ്വതീഭ്യ: സമാഭ്യഃ 


മേല്‍ വിവരിച്ചിട്ടുളളതുപോലെ പരമേശ്വരനെ eens 
ത്തിലും കാണുകയും അറിയുകയും ചെയ്യുന്ന മഹാ പുരു 
ഷന്‍ ശുഭാശുഭ കര്‍മ്മജനിത പ്രാകൃതസൂക്ഷ്മശരീരനും പഞ്ച 
ഭൃതിക, അസ്ഥി, സിരാ, മാംസാദിമയ ഷഡ്വികാരയുക്ത 
സ്ഥൂലദേഹരഹിതനും ഛിദ്രരഹിതനും ദിവ്യസച്ചിദാനന്ദഘനനം 
അതുപോലെ ക്രാന്തദര്‍ശിയും അഖിലത്തേയും തന്റെ നിയ 
ന്ത്റണത്തില്‍ വെയ്ക്കുന്ന സര്‍വ്വാധിപതിയും സ്വാഭീഷ്ട 
ത്താല്‍ പ്രകടമാകുന്നവനും സനാതനകാലം മുതല്‍ സകലജീ 
വരാശികള്‍ക്കും വേണ്ടി അവയുടെ കര്‍മ്മാനുസരണമായ 
എല്ലാ വസ്തുക്കളേയും സൃഷ്ടിച്ചു വിഭജനം നടത്തുന്നവനും 
ആയ ആ പരബ്രഹ്മ പുരുഷോത്തമനായ പരമേശ്വരനെ പ്രാപി 
ക്കുന്നു. 


സംബന്ധം - അടുത്ത മൂന്നു മന്ത്രങ്ങളിലായി വിദ്യയുടേയും 
അവിദ്യയുടേയും തത്വങ്ങള്‍ വിവരിക്കുന്നു. ഈ പ്രകരണ 
ത്തില്‍ പരബ്രഹ്മപരാപ്തിക്കുളള സാധനയായ ജ്ഞാനത്തെ 
വിദ്യ എന്ന പേരിലും സ്വര്‍ഗ്ലാദി ലോകപ്രാപ്തി അഥവാ ഈ 
ലോകത്തിലെ വിവിധ ഭോഗൈശ്വര്യപ്രാപ്തിക്കുവേണ്ടിയുള്ള 
സാധാരണ കര്‍മ്മത്തെ അവിദ്യ എന്ന പേരിലും വിളിക്കുന്നു. 


9. അന്ധം തമ: പ്രവിശന്തി യേ/ വിദ്യാമുപാസതേ 


തതോ ഭൂയ ഇവ തേതമോയ ഉ 
വിദ്യായാം രതാ. 


യാതൊരുവന്‍ ഭോഗങ്ങളില്‍ ആസക്തനായി അവയുടെ 
പ്രാപ്തിക്കുള്ള സാധനാരൂപമായ അവിദ്യയെ നാനാപ്രകാര 
മുള്ള കര്‍മ്മങ്ങള്‍ക്കായി അനുഷ്ഠിക്കുന്നുവോ അവന്‍ ആ 
കര്‍മ്മങ്ങളുടെ ഫലസ്വരൂപമായി അജ്ഞാനാന്ധകാരത്താല്‍ 
പരിപൂര്‍ണ്ണമായ വിവിധ യോനികളേയും ഭോഗങ്ങളേയും 
പ്രാപിക്കുന്നു. അവന്‍ മനുഷ്യജന്മത്തിന്റെ പരമലക്ഷ്യമായ 
ശ്രീപരമേശ്വരനെ പ്രാപിക്കാതെ നിരന്തരമായുള്ള ജനനമരണ 
രൂപമാകുന്ന പ്രപഞ്ചപ്രവാഹത്തില്‍പ്പെട്ടു വിവിധങ്ങളായ 
സന്താപങ്ങള്‍ അനുഭവിച്ചു കഴിയേണ്ടതായി വരുന്നു. രണ്ടാമ 
തായി യാതൊരുത്തന്‍ അന്തഃകരണശുദ്ധിക്കു വേണ്ടിയല്ലാ 
തെയും സ്രഷ്ടാവെന്നുള്ള മാന്യത അംഗീകരിക്കാതെയും 
കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുകയും വിവേക വൈരാഗ്യാദി ജ്ഞാന 
ത്തിന്റെ പ്രാഥമിക സാധനകളില്ലാതെ സേവിക്കുകയും ചെയ്യു 
ന്നു. എന്നാല്‍ കേവലം ശാസ്ത്രപാഠങ്ങള്‍ കേട്ടിട്ട്‌ സ്വയം വിദ്യ 
യുടെ - ജ്ഞാനത്തിന്റെ മിഥ്യരോപം ചെയ്ത്‌ ജ്ഞാനാഭിമാനി 
യായിരിക്കുകയും ഇങ്ങനെയുള്ള മിഥ്യാജ്ഞാനി സ്വയം 
ജ്ഞാനിയായി ഭാവിച്ച്‌ “ഞങ്ങള്‍ക്ക്‌ യാതൊരു കര്‍ത്തവ്യവു 
മില്ല്‌ എന്നുപറഞ്ഞുകൊണ്ടു കര്‍ത്ത വ്യകര്‍മ്മങ്ങളെല്ലാം ത്യജി 
ക്കുകയും ഇന്ദ്രിയങ്ങള്‍ക്കു വശീഭൂതനായി ശാസ്ത്രവിധി 
കള്‍ക്കു വിപരീതമായി തോന്നിയതുപോലെ കര്‍മ്മങ്ങള്‍ ആച 
രിക്കുകയും ചെയ്യുന്നു. ഈ കാരണത്താല്‍ ഇവര്‍ സകാമഭാ 
വത്തോടുകൂടി കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്ന വിഷയാസക്ത 
രായ മനുഷ്യരെ അപേക്ഷിച്ച്‌ അധികതരമായ അന്ധകാരത്തെ 
- പശു, പക്ഷി, ശൂകര-കൂകര തുടങ്ങി നീചമൃഗയോനിക 


ളെയും രാരവ കുംഭീപാകാദി ഘോര നരകങ്ങളേയും പ്രാപി 


P 


ക്കുന്നു. 


സംബന്ധം - ശാസ്ത്രത്തിന്റെ യഥാര്‍ത്ഥതാല്‍പ്പര്യം മനസ്സി 
ലാക്കി ജ്ഞാനത്തേയും കര്‍മ്മത്തേയും അനുഷ്ഠിക്കുന്നതു 
കൊണ്ടുണ്ടാകുന്ന സര്‍വ്വോത്തമമായ പരിണാമത്തെ വര്‍ണ്ണി 
ക്കുന്നു. 


10. അന്യദേവാഹുര്‍വിദ്യയാന്യദാഹുരവിദ്യയാ 


ഇതി ശുശ്രുമ ധീരാണാം യേ നസ്തദ്‌ 
വിചചക്ഷിരേ. 


ജ്ഞാനത്തിന്റെ യഥാര്‍ത്ഥ സ്വരൂപം സര്‍വ്വശ്രേഷ്ഠമായ 
ഫലം പ്രദാനം ചെയ്യുകയാകുന്നു.-നിത്യാനിത്യ വസ്തുക്കളുടെ 
വിവേകവും ക്ഷണഭംഗുരവും വിനാശ ശീലവും അനിത്യവും 
ആയ ഐഹലരനകികവും പരലാകികവും ആയ ഭോഗവസ്തു 
ക്കളോടും അവയുടെ സാധനയോടും ഉള്ള പൂര്‍ണ്ണ വിവര 
ക്തിയും സംയമപൂര്‍ണ്ണമായ പവിത്ര ജീവിതവും ഏകമാത്ര 
സച്ചിദാനന്ദഘനമായ പൂര്‍ണ്ണ ര്രഹ്മചിന്തയില്‍ അഖണ്ഡമായ 
ലീനതയും ഈ യഥാര്‍ത്ഥ ജ്ഞാനത്തിന്റെ അനുഷ്ഠാനം 
കൊണ്ടു പ്രാപ്തമാകുന്ന. യഥാര്‍ത്ഥ ജ്ഞാനത്തിന്റെ ഈ 
സര്‍വ്വോത്തമമായ ഫലം ജ്ഞാനാഭിമാനത്തില്‍ രതരായയാ 
തൊരു സ്ധേച്ഛാചാരികള്‍ക്കു ദുര്‍ഗ്ഗതിരൂപമായ ഫലാകിട്ടുന്നോ 
അതില്‍നിന്നും എല്ലാത്തരത്തിലും വിഭിന്ന മായിരിക്കും. 
ഇതുവിധം സര്‍വ്വോത്തമ ഫലദായകമായ കര്‍മ്മങ്ങളുടെ സ്വരൂ 
പഠ-കര്‍മ്മത്തില്‍ കര്‍ത്താവിന്റെ അഭിമാനാഭാവവും രാഗദ്വേഷ 
ങ്ങളുടേയും അഭിലാഷങ്ങളുടേയും അഭാവവും അതുപോലെ 
സ്വന്തം വര്‍ണ്ണാശ്രമ പരിസ്ഥിതികള്‍ക്കനുസരണമായി ഭഗ 
വത്സേവാഭാവത്തില്‍ മാത്രം ശ്രദ്ധയോടുസേവനവുമാകുന്നു. 
അവയുടെ അനുഷ്ഠാനംകൊണ്ടു സമസ്ത ദുര്‍ഗുണങ്ങളും 
ദുരാചാരാങ്ങളും നിശ്ശേഷം നശിക്കുകയും ഹര്‍ഷശോകാദി 
സമസ്ത വികാരങ്ങളില്‍ നിന്നും രഹിതനായി സാധകന്‍ മൃത്യു 
മായസംസാരത്തില്‍നിന്നും കടന്നുപോവുകയും ചെയ്യുന്നു. 
സകാമഭാവത്തോടുകൂടി നടത്തപ്പെടുന്ന കര്‍മ്മങ്ങള്‍ക്കു ലഭി 
ക്കുന്ന പുനര്‍ജ്ജന്മരൂപമായ ഫലത്തേക്കാള്‍ യഥാര്‍ത്ഥ കര്‍മ്മ 
സേവനത്തിനുള്ള പ്രതിഫലം ശ്രഷ്ഠവും മനോഹരവുമാകുന്ന. 


സംബന്ധം- മുകളില്‍ പറഞ്ഞ തരത്തിലുള്ള ജ്ഞാനവും 
കര്‍മ്മവും-രണ്ടിന്റെയും തത്വങ്ങളെ ഒന്നിച്ചു നന്നായി ഗ്രഹി 
ക്കുന്നതുകൊണ്ടുള്ള ഫലങ്ങളാണ്‌ ഇനി പറയുന്നത്‌. 


1. വിദ്യാ ചാവിദ്യാം ച യസ്തദ്‌ വേദോഭയം സഹ 


അവിദ്യയാ മൃത്യും തീര്‍ത്ത്വാ 
വിദ്യയാമൃതമശ്നുതേ. 


കര്‍മ്മത്തിന്റേയും അകര്‍മ്മത്തിന്റേയും യഥാര്‍ത്ഥ 
രഹസ്യം ഗ്രഹിക്കുന്നതില്‍ വലിയ വലിയ ബുദ്ധിമാന്മാര്‍ക്കു 
പോലും തെറ്റുപറ്റിയിരിക്കുന്നു (ഗീത 4-16). ഈ കാരണം 
കൊണ്ടുതന്നെ കര്‍മ്മരഹസ്യത്തില്‍ അനഭിജ്ഞന്മാരായുള്ള 
ജ്ഞാനാഭിമാനികള്‍ കര്‍മ്മത്തെ ബ്രഹ്മജ്ഞാനത്തിന്നു ബാധ 
കമായി കണക്കാക്കുന്നു. തന്മൂലം തങ്ങളുടെ വര്‍ണ്ണാശ്രമോ 
ചിതമായ അവശ്യകര്‍ത്തവ്യങ്ങളെ ത്യജിക്കുന്നു. എന്നാല്‍ 
ഇപ്രകാരമുള്ള ത്യാഗംകൊണ്ട്‌ അവര്‍ക്കു ത്യാഗത്തിന്റെ 
യഥാര്‍ത്ഥഫലം - കര്‍മ്മബന്ധങ്ങളില്‍നിന്നും മോചനം ലഭി 
ക്കുന്നില്ല (ഗീത 18-8). ഇതുവിധം ജ്ഞാനത്തിന്റെ (അകര്‍മ്മാ 


വസ്ഥാ നൈഷ്കര്‍മ്മ്യ) തത്വം ഗ്രഹിക്കാത്തതു കാരണം മന 

ഷ്യന്‍ തന്നെത്തന്നെ ജ്ഞാനിയായും പ്രപഞ്ചത്തിനുപരി 

യായും കരുതുന്നു. അവര്‍ തങ്ങളെത്തന്നെ പാപപുണ്യങ്ങളില്‍ 
നിര്‍ദ്ദോഷികളെപ്പോലെ ഇഷ്ടാനുസരണമായുള്ള കര്‍മ്മാചര 
ണങ്ങളില്‍ വ്യാപൃതരായും കര്‍മ്മങ്ങളെ ഭാരരൂപമായും കരുതി 
ഉപേക്ഷിക്കുകയും അലസത, നിദ്ര മുതലായ പ്രദേശങ്ങളില്‍ 
ദുര്‍ല്ലഭമായ സ്വന്തം മാനവജീവിതത്തിലെ അമൂല്യസമയത്തെ 
നഷ്ടപ്പെടുത്തിക്കളയുകയും ചെയ്യുന്നു. 


ഈ രണ്ടുവിധമായ അനര്‍ത്ഥങ്ങളില്‍നിന്നും രക്ഷപെടു 
ന്നതിനുള്ള ഏകോപായം കര്‍മ്മത്തിന്റേയും ജ്ഞാനത്തി 
ന്റേയും രഹസ്യത്തെ ഒരുപോലെ മനസ്സിലാക്കി അവയെ യഥാ 
യോഗ്യം അനുഷ്ഠിക്കുകയായിരുന്നു. യാതൊരുത്തന്‍ ഈ 
രണ്ടിന്റെയും തത്വങ്ങളെ ഒരേ സമയം നന്നായി മനസ്സിലാക്കു 
ന്നുവോ അവന്‍ തന്റെ വര്‍ണ്ണാശ്രമത്തേയോ പരിതസ്ഥിതിക്ക 
നുരൂപമായ ശാസ്ത്രവിഹിത കര്‍മ്മങ്ങളേയോ ത്യജിക്കുന്നില്ല. 
പകരം അവയില്‍ കര്‍ത്താവിന്റെ അഭിമാനത്തോടും രാഗദ്വേ 
ഷാദി ഫലാഭിലാഷരഹിതനായിട്ടും അവയെ യഥായോഗ്യം 
ആചരിക്കുന്നു. ഇതുകൊണ്ട്‌ അവന്റെ ജീവിതയാത്ര സുഖ 
മായി നടക്കുന്നു. ഈ ഭാവത്തോടുകൂടി കര്‍മ്മാനുഷ്ഠാനം നട 
ത്തുന്നതിന്റെ പരിണതഫലമായി അവന്റെ അന്തഃകരണം 
സകല ദുര്‍ഗുണങ്ങളില്‍നിന്നും വികാരങ്ങളില്‍നിന്നും രഹി 
തമായിട്ട്‌ അത്യന്തം നിര്‍മ്മലമായിത്തീരുകയും ഭഗവത്‌ കൃപ 
യാല്‍ അവന്‍ മൃത്യുമയ സംസാരത്തില്‍നിന്നും സ്വാഭാവിക 
മായി കടന്നുപോവുകയും ചെയ്യുന്നു എന്ന്‌ മന്ത്രങ്ങളില്‍ പറ 
ഞ്ഞിട്ടുണ്ട്‌. ഈ കര്‍മ്മസാധനയോടുകൂടി വിവേക - വൈരാ 
ഗ്യസമ്പന്നമായി നിരന്തരം ബ്രഹ്മവിചാര രൂപമായ ജ്ഞാനാ 
ഭ്യാസം അനുഷ്ഠിച്ചു കഴിയുന്നതിനാല്‍ ശ്രീപരമേശ്വരന്റെ 
യഥാര്‍ത്ഥ ജ്ഞാനോദയം ഉണ്ടാകുകയും അതിവേഗം പരബ്ര 
ഹ്മപരമേശ്വരന്റെ സാക്ഷാത്ക്കാരമുണ്ടാവുകയും ചെയ്യുന്നു. 


സംബന്ധം - ഇനിയുള്ള അടുത്ത മൂന്നു മന്ത്രങ്ങളിലായി 
അസംഭൂതിയുടേയും സംഭൂതിയുടേയും തത്വങ്ങളെപ്പറ്റി പറയു 
ന്നു. ഈ പ്രകരണത്തില്‍ അസംഭൂതിശബ്ദത്തിന്റെ അര്‍ത്ഥം 
പൂര്‍ണ്ണരൂപത്തില്‍ സത്തയില്ലാത്തത്‌ എന്നായിരിക്കും. ഇങ്ങ 
നെയുള്ള വിനാശസ്വഭാവത്തോടുകൂടിയ ദേവകള്‍, പിതൃക്കള്‍, 
മനുഷ്യര്‍ മുതലായവയുടെ യോനികളും അവയോടനുബന്ധി 
ച്ചുള്ള ഭോഗസാമഗ്രികളും ആകുന്നു. മന്ത്രത്തില്‍ അസംഭൂതി 
യുടെ സ്ഥാനത്ത്‌ “വിനാശ” എന്ന വാക്കുപയോഗിക്കുന്നു. 
സംഭൂതിശബ്ദത്തിന്‌ ഇങ്ങനെ അര്‍ത്ഥകല്പന ചെയ്യുന്നു. - 
യാതൊന്നിന്റെ സത്ത സമ്പൂര്‍ണ്ണമായിരിക്കുന്നുവോ അത്‌ 
സമ്പൂര്‍ണ്ണജഗത്തിന്റെ ഉല്‍പ്പത്തി, സ്ഥിതി, സംഹാരം ഇവ 
ചെയ്തുകൊണ്ടിരിക്കുന്ന അവിനാശിയായ പരബ്രഹ്മപുരുഷോ 
ത്തമന്‍ (ഗീത 7-6; 7) എന്നാകുന്നു. 

12. അന്ധം തമ: പ്രവിശന്തി യേ/സംഭൂതി 

മുപാസതേ 
തതോ ഭൂയ ഇവ തമോ യ ഉ സംഭൂത്യാം രതാഃ 
യാതൊരുത്തന്‍ വിനാശ സ്വഭാവത്തോടുകൂടിയ സ്ത്രീ, 


പുത്രന്‍, ധനം, മാനം, കീര്‍ത്തി, അധികാരം മുതലായി ഈ 
ലോകത്തിന്റെയും പരലോകത്തിന്റെയും ഭോഗസാമഗ്രികളില്‍ 


PD 


ആസക്തനായിട്ട്‌ അവയെത്തന്നെ സുഖഹേതുക്കളായി കരു 
തുന്നുവോ അതുപോലെ അവയെ ആര്‍ജ്ജിക്കുന്നതിനും സേവി 
ക്കുന്നതിനും മുഴുവന്‍ സമയവും വിനിയോഗിക്കുന്നുവോ ഈ 
ഭോഗവസ്തുക്കളുടെ പ്രാപ്തിക്കും സംരക്ഷണത്തിനും അഭി 
വൃദ്ധിക്കും വേണ്ടി ദേവതകളേയും പിതൃക്കളേയും മനുഷ്യ 

രേയും ഉപാസിക്കുന്നുവോ അവന്‍ സ്വയം ജനന മരണ ചരക 

ങ്ങളില്‍ പതിച്ചിരിക്കുന്നതു കാരണം അഭാവഗ്രസ്തവും ശാരീ 
രിക ദൃഷ്ടിയില്‍ വിനാശകരവുമായ അവസ്ഥിയിലായിരിക്കു 
കയും ചെയ്യുന്നു. ഇവയെ ഉപാസിക്കുന്ന ഭോഗാസക്തരായ 

മനുഷ്യര്‍ താന്താങ്ങളുടെ ഉപാസനാ ഫലമായി വിഭിന്ന ദേവക 
ളുടെ ലോകത്തില്‍ വിഭിന്നഭോഗയോനികളെ പ്രാപിക്കുന്നു. 

ഇതുതന്നെ അവരുടെ അജ്ഞാനരൂപമാകുന്നു; ഘോരാന്ധകാ 
രത്തിലേക്കുള്ള പ്രവേശനമാകുന്നു (ഗീത 7-20, 23). 


രണ്ടാമതായി യാതൊരുത്തന്‍ ശാസ്ത്രതാല്‍പ്പര്യങ്ങളേയും 
ഭഗവാന്റെ ദിവ്യഗുണങ്ങളേയും ഭാവങ്ങളേയും തത്വങ്ങളേയും 
അവയുടെ രഹസ്യങ്ങളേയും ഗ്രഹിക്കായ്ക മൂലം ഭഗവല്‍ 
ഭജനം ചെയ്യാതെയും ഭോഗാസക്തികളില്‍ മുഴുകിയും കഴി 
യുന്നതുകാരണം ലോകസേവനത്തിലും ശാസ്ത്രവിഹിതങ്ങ 
ളായ ദേവോപാസനയിലും പ്രവൃത്തരായിരിക്കുന്നു. ഇങ്ങനെ 
യുള്ള വിഷയാസക്തരായ മനുഷ്യര്‍ കൃത്രിമമായി തങ്ങളെ 
ഈശ്വരോപാസകരായി വിശ്വസിപ്പിച്ച്‌ സരള ഹൃദയരായ ജന 
ങ്ങളെക്കൊണ്ട്‌ തങ്ങളെ പുജിപ്പിക്കുന്നു. അവര്‍ മിഥ്യാഭിമാന 
ത്താല്‍ ദേവകളെ തുച്ഛമാക്കി പറയുകയും ശാസ്ത്രാനുസാര 
മുള്ള അവശ്യകര്‍ത്തവ്യങ്ങളായ ദേവപൂജ, ഗുരുപൂജ മുതലാ 
യവ തങ്ങളുടെ വാഗ്‌ ജാലങ്ങളാല്‍ മയക്കി അവരുടെ 
ഹൃദയങ്ങളില്‍ ദേവോപാസന മുതലായവയെപ്പറ്റി വെറുപ്പും 
വിദ്വേഷവും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവര്‍ 
തങ്ങളെത്തന്നെ ഈശ്വരതുല്യമായി കാണുകയും മറ്റുള്ളവരെ 
ക്കൊണ്ട്‌ അത്‌ അംഗീകരിപ്പിക്കുകയും ചെയ്ത്‌ തന്നിഷ്ട്രപ 
കാരം ദുരാചാരങ്ങളില്‍ മുഴുകി ജീവിതം നയിക്കുന്നു. ഇങ്ങനെ 
ദംഭികളായ മനുഷ്യര്‍ തങ്ങളുടെ ദുഷ്കര്‍മ്മങ്ങളുടെ തിക്ത 
ഫലം അനുഭവിക്കുന്നതിനു ബാധ്യസ്ഥരായിട്ട്‌ കുകര ശൂകരാ 
ദികളായ നീചയോനികളിലും രാരവകുംഭീപാകാദി ഘോരന 
രകങ്ങളിലും ചെന്ന്‌ അവിടുത്തെ ക്രൂരയാതനകളെല്ലാം അനു 
ഭവിക്കേണ്ടതായി വരുന്നു. വിനാശ സ്വഭാവികളായ ദേവതകളെ 
ഉപാസിക്കുന്നവരെ അപേക്ഷിച്ച്‌ ഇവര്‍ക്കുള്ള ശിക്ഷ അത്യന്തം 
ഘോര സ്വഭാവത്തോടുകൂടിയതായിരിക്കും (ഗീത 16-18, 19). 


സംബന്ധം - ശാസ്ത്രത്തിന്റെ യഥാര്‍ത്ഥ താല്‍പ്പര്യം ശരിക്കു 
മനസ്സിലാക്കി സംഭൂതിയുടേയും അസംഭൂതിയുടേയും ഉപാ 
സന നടത്തുന്നതിനാല്‍ സര്‍വ്വോത്തമമായ പരിണാമം സിദ്ധി 
ക്കുന്നു എന്ന്‌ അടുത്തതില്‍ വര്‍ണ്ണിക്കുന്നു. 


13. അന്യദേവാഹു: സംഭവാദന്യദാഹുരസംഭവാത്‌ 


ഇതി ശുശ്രുമ ധീരാണാം യേ നസ്തദ്‌ 
വിചചക്ഷിരേ. 


പരര്രഹ്മ പുരുഷോത്തമഭഗവാനെ സര്‍വ്വശക്തിമാന്‍, 
സര്‍വ്വജ്ഞന്‍, സര്‍വ്വാധാരം, സര്‍വ്വമയന്‍, അഖില ജഗത്തി 
ന്റെയും സൃഷ്ടിസ്ഥിതിസംഹാരകര്‍ത്താവ്‌, നിത്യന്‍, അവി 
നാശി എന്നിങ്ങനെ മനസ്സിലാക്കുകയും പ്രേമപൂര്‍ണ്ണമായ ഹൃദ 


യത്തോടുകൂടി നിത്യവും നിരന്തരവും ആയി ആ PSs 
രൂപവും ധാമവും അതുപോലെ പ്രാകൃത ഗുണരഹിതവും ദിവ്യ 
ഗുണമയവും ആയ സച്ചിദാനന്ദ സ്വരൂപത്തെ സ്മരിക്കുകയും 
ശ്രവിക്കുകയും കീര്‍ത്തനം ചെയ്യുകയും ചെയ്യുക. ഇപ്രകാരം 
യഥാര്‍ത്ഥത്തിലുള്ള ഉപാസനകൊണ്ട്‌ ഉപാസകന്‍ അതിവേഗ 
ത്തില്‍ അവിനാശിയായ പരബ്രഹ്മ പുരുഷോത്തമനെ പ്രാപി 
ക്കുവാന്‍ സാധിക്കുന്നു (ഗീത 9-34). ഈശ്വരോപാസനയുടെ 
മിഥ്യാരൂപം ധരിച്ചു നടക്കുന്നവര്‍ക്കു ലഭിക്കുന്ന ഫലത്തിനു 
വിരുദ്ധമായി ഈ യഥാര്‍ത്ഥ ഉപാസകനു ലഭിക്കുന്ന ഫലം 
ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു. ശാസ്ത്രങ്ങളുടേയും ശ്രീഭഗ 
വാന്റേയും ആജ്ഞാനുസരണം പിതൃക്കള്‍, ബ്രാഹ്മണന്‍, മാതാ 
വ്‌, പിതാവ്‌, ആചാര്യന്‍, ജ്ഞാനികള്‍ തുടങ്ങിയവര്‍ക്കുള്ള 
സേവാപൂജാദികള്‍ തങ്ങളുടെ കര്‍ത്തവ്യമായി കരുതുക. 
ഇവയെ ഭഗവാന്റെ കല്പനയും സേവനവുമായി കരുതുക. 
ഈ വിധം നിഷ്ക്കാമഭാവത്തോടു കൂടി സേവാപൂജാദികള്‍ 
അനുഷ്ഠിക്കുന്നവരുടെ അന്തഃകരണം ശുദ്ധമായിത്തീരുകയും 
അവര്‍ക്കു ഭഗവാന്റെ കൃപയും പ്രസന്നതയും ലഭ്യമാവുകയും 
ചെയ്യും. തന്മൂലം അവര്‍ മൃത്യുമയ സംസാരസാഗരം കടന്നു 
പോവുകയും ചെയ്യുന്നു. വിനാശ ശീലരായ ദേവകള്‍ തുടങ്ങി 
യവരെ സകാമോപാസന ചെയ്യുന്നതില്‍ നിന്നും ലഭ്യമാവുന്ന 
ഫലത്തില്‍നിന്നും ഇതു സര്‍വ്വഥാ വിരുദ്ധമാകുന്നു. 


സംബന്ധം - സംഭൂതിയുടേയും അസംഭൂതിയുടേയും തത്വ 
ങ്ങളെ ഒന്നായി ഗ്രഹിക്കുന്നതു കൊണ്ടുള്ള ഫലം ഇനി സ്പഷ്ഠ 
മാക്കുന്നു. 


14. സംഭൂതിം ച വിനാശം ച യസ്തദ്‌ 
വേദോഭയം സഹ 


വിനാശേന മൃത്യും തീര്‍ത്ത്വാ സംഭൂത്യാമൃ 
തമശ്നുതേ. 


യാതൊരു മനുഷ്യന്‍, പരബ്രഹ്മപുരുഷോത്ത മന്‍ നിത്യനും 
അവിനാശിയും സര്‍വ്വവ്യാപിയും സര്‍വ്വശക്തിമാനും സര്‍വ്വാ 
ധാരവും സര്‍വ്വാധിപതിയും സര്‍വ്വാത്മാവും സര്‍വ്വശ്രേഷ്ഠനും 
നിത്യ നിര്‍ഗ്ഗുണനും (പ്രാകൃതഗുണരഹിതന്‍) നിത്യ സഗുണ 
നും (സ്വരൂപഭൂത ദിവ്യകല്യാണഗുണഗണവിഭൂഷിതന്‍) 
ആകുന്നു എന്നു മനസ്സിലാക്കുന്നുവോ, അതോടുകൂടി ദേവ 
കള്‍, പിതൃക്കള്‍, മനുഷ്യര്‍ തുടങ്ങി എത്രയോ യോനികളും 
ഭോഗ വസ്തുക്കളും ഉണ്ടോ അവയെല്ലാം വിനാശസ്വഭാവത്തോ 
ടുകൂടിയതും ക്ഷണഭംഗുരങ്ങളും ആണെന്നും ജനനമരണ 
സ്വഭാവത്തോടു കൂടിയതുകാരണം അതിദുഃഖ കാരണങ്ങളാ 
കുന്നു എന്നു ഗ്രഹിക്കുന്നുവോ, അവയില്‍ നിഹിതമായിരുന്ന 
സത്താസ്ഫൂര്‍ത്തിയും ശക്തിയു മെല്ലാം ഭഗവദ്ദത്തമാണെന്നും 
അദ്ദേഹത്തിന്റെ ജഗച്ചക്രത്തിന്റെ സുചാരുരൂപത്തോടു കൂടിയ 
ചലനത്തിനു വേണ്ടി ഭഗവത്‌ പ്രീതിക്കുവേണ്ടി അവയെ യഥാ 
സ്ഥാനങ്ങളില്‍ യഥായോഗ്യം ഭഗവാന്റെ വാക്കുകളാകുന്ന 
ശാസ്ത്രം ആജ്ഞാപിച്ചിരിക്കുന്നുവോ, ആ മനുഷ്യന്‍ ഐഹി 
കപരലരകിക ദേവപിതരാദി ലോകങ്ങളിലെ ഭോഗസുഖങ്ങളാ 
സക്തരാകാതെ ആഗ്രഹങ്ങളും മമതകളും ഹൃദയ 
ത്തില്‍നിന്നും നിഷ്‌ക്കാസനം ചെയ്തു യഥായോഗ്യം ശാസ്ത്ര 
വിധിപ്രകാരം സേവാപുജകള്‍ നടത്തുന്നു. ഇതു കാരണം അവ 


P 


രുടെ ജീവിതയാത്ര സുഖപൂര്‍വ്വം നടക്കുകയും ആഭ്യന്തരങ്ങ 
ളായ വികാരങ്ങള്‍ നശിച്ച്‌ അന്തഃകരണം ശുദ്ധമാവുകയും ഭഗ 
വല്‍കൃപകൊണ്ട്‌ അവര്‍ സ്വാഭാവികമായി മൃത്യുമയ സംസാ 
രസാഗരത്തെ കടന്നുപോവുകയും ചെയ്യുന്നു. വിനാശസ്വഭാ 
വികളായ ദേവതാദികള്‍ക്കുള്ള നിഷ്ക്കാമോപാസനയോടുകൂ 
ടിയുള്ള അവിനാശിയായ പരാത്പരപ്രഭുവിന്റെ ഉപാസന 

കൊണ്ട്‌ അവര്‍ അതിവേഗം അമരസ്വരൂപനായ ജഗദീശ്വരനെ 
പ്രത്യക്ഷമായി പ്രാപിക്കുന്നു. 


സംബന്ധം - പരമേശ്വരനെ ഉപാസിക്കുന്നവര്‍ക്ക്‌ അവരുടെ 
അന്ത്യകാലത്തില്‍ പരമേശ്വര പ്രാപ്തിക്കായി എങ്ങനെ 
പ്രാര്‍ത്ഥിക്കണമെന്ന്‌ ഇനി പറയുന്നു. 


15. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി 
ഹിതം മുഖം 


തത്വം പൂഷന്നപാവ്യണു സത്യധര്‍മ്മായ 
ദൃഷ്ടയേ. 


ഭക്തന്മാര്‍ ഇങ്ങനെ (പാരീത്ഥിക്കണം: - അല്ലയോ ഭഗവാനേ, 
അവിടുന്ന്‌ അഖില ബ്രഹ്മാണ്ഡത്തിന്റേയും സംരക്ഷകനാകു 
ന്നു. അങ്ങയില്‍ നിന്നും എല്ലാം പുഷ്ടി പ്രാപിക്കുന്നു. 
സത്യവും ധര്‍മ്മവും അങ്ങയോടുള്ള ഭക്തിയാവുന്നു. ഞാന്‍ 
ഇതില്‍ മുഴുകിക്കഴിയുന്നു. അതായത്‌ എന്റെ പുഷ്ടി എന്റെ 
മനോരഥപൂര്‍ത്തി, അവിടുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നതാകു 
ന്നു. സച്ചിദാനന്ദ സ്വരൂപ പ്രകാശമയമായ സൂര്യമണ്ഡലത്തി 
നുതുല്യം മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ജ്യോതിര്‍മയ യവ 
നികയാല്‍ അവിടുത്തെ മുഖം ആവൃതമായിരിക്കുന്നു. ഞാന്‍ 
അവിടുത്തെ ആവരണരഹിതനായി ദര്‍ശിക്കാനാഗ്രഹിക്കുന്നു. 
അതായത്‌ അങ്ങയുടെ സന്നിധാനത്തില്‍ വന്ന്‌ അങ്ങയെ നിരാ 
വരണനായി ദര്‍ശനം നടത്തുന്നതിനു തടസ്സുങ്ങളായിട്ടുള്ള 
സകല ആവരണങ്ങളേയും എനിക്കുവേണ്ടി മാറ്റിത്തരേണമേ. 
അങ്ങയുടെ സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രകടമാക്കിത്തരേണമേ. 


16. പുഷന്നേകര്‍ഷേ യമ സൂര്യ പ്രാജാപത്യ 
വ്യൂഹ രശ്മീന്‍ സമൂഹ 


തേജോ യത്തേ രൂപം കല്യാണതമം 
തത്തേ പശ്യാമി 


യോ/സാവസൌഈ പുരുഷഃ സോ ഹമസ്മി. 


ഭഗവാനേ, അവിടുന്ന്‌ അവിടുത്തെ സ്വാഭാവികമായ കൃപ 
കൊണ്ടു ഭക്തന്മാരുടെ ഭക്തിസാധനങ്ങളില്‍ തുഷ്ടി പ്രദാനം 
ചെയ്തു അവരെ പോഷിപ്പിക്കുന്നവനാകുന്നു. അവിടുന്നു 
സമസ്ത ജ്ഞാനികളിലും അഗ്രഗണ്യനും പരമ ജ്ഞാനസ്വരൂ 
പനും സ്വന്തം ഭക്തന്മാര്‍ക്കു തന്റെ സ്വരൂപത്തിന്റെ യഥാര്‍ത്ഥ 
ജ്ഞാനം പ്രദാനം ചെയ്യുന്നവരും ആകുന്നു (ഗീത 10-11). അവി 
ടുന്ന്‌ അഖിലത്തേയും യഥായോഗ്യം സൃഷ്ടിച്ച്‌, നിയന്ത്രിച്ച്‌, 
സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ഭക്തന്മാരുടേയും 
ജ്ഞാനികളുടേയും പരമമായ ലക്ഷ്യം അവിടുന്നാകുന്നു. 
അവിജേഞയനായിരുന്നിട്ടും തന്റെ ഭക്തവാത്സല്യസ്വഭാവം 
ഹേതുവായി ഭക്തിമാര്‍ഗ്ഗത്തില്‍ക്കൂടി ഭക്തന്മാര്‍ക്ക്‌ അവിടുന്നു 
തന്നെ വെളിപ്പെടുത്തിക്കൊടുത്തു കൊണ്ടിരിക്കുന്നു. അവിടുന്ന്‌ 
പ്രജാപതികള്‍ക്കു വളരെ പ്രിയപ്പെട്ടവനാകുന്നു. ഹേ പ്രഭോ, 


ഈ സൂര്യമണ്ഡലത്തിലെതപ്തരശ്മികളെയും അതിന്റെ ഉഗ്ര 
രശ്മികളെയും തന്നിലേക്ക്‌ ആവാഹിച്ചൊതുക്കിയാലും. 

ഇങ്ങനെ അവിടുത്തെ ദിവ്യ സ്വരൂപത്തിന്റെ പ്രത്യക്ഷദര്‍ശനം 
നല്‍കണേ. ഇപ്പോള്‍ ഞാന്‍ അങ്ങയുടെ കൃപാതിരേകംകൊണ്ട്‌ 
അങ്ങയുടെ സൌന്ദര്യ മാധുര്യനിധിയും ദിവ്ൃയപരമ കല്യാണ 

വുമായ സച്ചിദാനന്ദ സ്വരൂപത്തെ ധ്യഠനദൃഷ്ടിയില്‍ക്കൂടി ദര്‍ശി 
ച്ചുകൊണ്ടിരിക്കുന്നു; ബുദ്ധിയില്‍ കൂടി ഗ്രഹിച്ചുകൊണ്ടിരിക്കു 
ന്നു. കാരണം, അങ്ങ്‌ പരമ പുരുഷനും ഈ സൂര്യന്റെയും 

അഖില ബ്രഹ്മാണ്ഡത്തിന്റേയും ആത്മാവാകുന്നു. എന്റെ 

ആത്മാവും ഇതുതന്നെയാകുന്നു; അതായത്‌ ഞാനും അതുത 
ന്നെ. 


സംബന്ധം - ധ്യാനമാര്‍ഗ്ഗത്തില്‍ക്കൂടി ഭഗവാന്റെ സ്വരൂപ 
ദര്‍ശനം നടത്തിയിട്ട്‌ സാധകന്‍ ഭഗവാന്റെ സാക്ഷാല്‍ സന്നി 
ധാനത്തില്‍ എത്തുന്നതിനുവേണ്ടി വെമ്പല്‍ കൊള്ളുകയും 
ശരീരം ത്യജിക്കുന്ന സമയം സ്ഥൂലസൂക്ഷ്മശരീരങ്ങളുടെ 
വിഘടനയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടു ഭഗവാനോടുകൂടി പ്രാര്‍ത്ഥി 


ക്കുകയും ചെയ്യുന്നു. 
17. വായുരനിലമമൃതമഥേദം ഭസ്മാന്തം ശരീരം 


ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ 
സ്മര കൃതം സ്മര. 


പരമധാമത്തിലേക്കുള്ള യാത്രികനായ സാധകന്‍ തന്റെ 
പ്രാണേന്ദ്രിയങ്ങളെയും ശരീരത്തെയും തന്നില്‍നിന്നും 
സര്‍വ്വഥാ ഭിന്നമായിക്കരുതി അവയെല്ലാം അതാതുകളുടെ ഉപാ 
ദാനതത്വങ്ങളിലേക്ക്‌ എന്നേക്കുമായി വിലയിപ്പിക്കുന്നതിനും 
സ്ഥൂലസൂക്ഷ്മശരീരത്തെ പൂര്‍ണ്ണമായും വിഘടിപ്പിക്കുന്ന 
തിനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട്‌ ഇങ്ങനെ പറയാറുണ്ട്‌; 
പ്രാണാദി സമഷ്ടിവായു ആദിയില്‍ ലയിക്കട്ടെ, സ്ഥൂലശരീരം 
കത്തി ചാമ്പലാകട്ടെ. പിന്നെ അവന്‍ തന്റെ ആരാധ്യദേവത 
യായ പരബ്രഹ്മപുരുഷോത്തമനായ ഭഗവാനോടു പ്രാര്‍ത്ഥിക്കു 
ന്നു. അല്ലയോ യജ്ഞമയനായ മഹാ വിഷ്ണോ, സച്ചിദാനന്ദ 
വിജ്ഞാനസ്വരൂപനായ പരമേശ്വരാ, അവിടുന്ന്‌ സ്വന്തം ജന 
മായ എന്നേയും എന്റെ കര്‍മ്മങ്ങളേയുംപറ്റി ചിന്തിക്കേണമേ. 
അങ്ങ്‌ സ്വാഭാവികമായി എന്നേയും എന്നാല്‍ ഉണ്ടാക്കപ്പെട്ടി 
ട്ടുള്ള ഭക്തിസ്വരൂപകാര്യങ്ങളേയും സ്മരിക്കേണമേ. ഭഗവാനേ, 
അങ്ങ്‌ എന്നേയും എന്റെ കര്‍മ്മങ്ങളേയും സ്മരിക്കേണമേ. 
അന്ത്യകാലത്തില്‍ ഞാന്‍ അങ്ങയുടെ സ്മൃതിയോടുകൂടിയി 
രിക്കുമെങ്കില്‍ തീര്‍ച്ചയായും അതിവേഗം എനിക്ക്‌ അങ്ങയുടെ 
സന്നിധാനത്തില്‍ എത്തുവാന്‍ കഴിയും. 


സംബന്ധം - ഇങ്ങനെ തന്റെ ആരാധനാമൂര്‍ത്തിയായ പര 
ബ്രഹ്മ പുരുഷോത്തമനായ ഭഗവാനോടു പ്രാര്‍ത്ഥിച്ചിട്ട്‌ സാധ 
കന്‍ പരമധാമത്തിലേക്കു പോകുന്ന സമയം ആ മാര്‍ഗ്ഗത്തി 
ലുള്ള അഗ്നിദേവനോടു പ്രാര്‍ത്ഥിക്കുന്നു. 


18. അഗ്നേ നയ സുപഥാ രായേ 
അസ്മാന്‍ വിശ്വാനി ദേവ വയുനാനി വിദ്വാന്‍ 


യുയോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാം 
തേ നമ ഉക്തിം വിധോ. 


അല്ലയോ അഗ്നിഭഗവാനേ, ഞാനിപ്പോള്‍ എന്റെ പരമപ്ര 
ഭൂവായ ഭഗവാന്റെ സന്നിധാനത്തിലെത്തിച്ചേര്‍ന്നിരിക്കുന്നു. 
എല്ലാക്കാലവും ഈ ഭഗവത്‌ സന്നിധിയില്‍ വസിക്കുവാന്‍ 
ആഗ്രഹിക്കുന്നു. അങ്ങ്‌ അതിവേഗം തന്നെ എന്നെ പരമസുന്ദ 
രവും മംഗലമയവുമായ ഉത്തരായന മാര്‍ഗ്ഗത്തില്‍ക്കൂടി ഭഗ 
വാന്റെ പരമധാമത്തില്‍ എത്തിച്ചാലും. അങ്ങ്‌ എന്റെ കര്‍മ്മ 
ങ്ങളെ അറിയുന്ന വനാകുന്നു. ഞാന്‍ ആയുഷ്ക്കാലം മുഴുവന്‍ 
ഭഗവല്‍ഭക്തിയില്‍ കഴിഞ്ഞുകൂടി. ഭഗവാന്റെ കൃപയാല്‍ ഈ 
സമയത്തും ധ്യാനനേത്രത്താല്‍ ആ ദിവ്യസ്വരൂപത്തെ ദര്‍ശി 
ക്കുകയും ആ പവിത്രനാമം ഉച്ചരിക്കുകയും ചെയ്യുന്നു. 
എന്നാലും ഈ മാര്‍ഗ്ഗത്തില്‍ എന്തെങ്കിലും വിഘ്നങ്ങളായ 
കര്‍മ്മങ്ങള്‍ എന്റേതായിട്ടവശേഷിക്കുന്നുണ്ടെങ്കില്‍ അങ്ങു 
കൃപയോടെ നശിപ്പിക്കേണമേ. 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ 
പൂര്‍ണ്ണമുദച്യതേ 


പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാവ 
ശിഷ്യതേ. 


ഓം ശാന്തിഃ ശാന്തിഃ ഓം ശാന്തിഃ 
ഇതിന്റെ വ്യാഖ്യാനം ആദ്യം കൊടുത്തിട്ടുളളതാകുന്നു. 


ഗശഭ്ധിക്കുക:- ഇതിലെ പതിനഞ്ചും പതിനാറും മന്ത്രങ്ങള്‍ കൂടു 
തല്‍ ശ്രദ്ധാര്‍ഹങ്ങളാണെന്നു മഹാപണ്ഡിതന്മാര്‍ പറഞ്ഞിട്ടു 
ണ്ട്‌. എല്ലാവരും ഭഗവദുര്‍ശനത്തിനായി പ്രാര്‍ത്ഥിക്കണം എന്ന്‌ 


K 


പതിനേഴ്‌, പതിനെട്ട്‌ മന്ത്രങ്ങള്‍ അന്ത്യകാലഗുണത്തിന്‌ ഉപ 


ഇതില്‍ പറയപ്പെടുന്നു. 


കരിക്കുന്നതാകുന്നു. ഈ മന്ത്രമനുസരിച്ച്‌ അന്ത്യകാലത്തു 
പ്രാര്‍ത്ഥന നടത്തുന്ന മനുഷ്യര്‍ക്കു മുക്തിയുണ്ടാവും. അതി 
നാല്‍ ഇവയുടെ ഭാവാര്‍ത്ഥം ഒന്നുകൂടി കൊടുക്കുന്നു. 


17, ഹേ പരമാത്മാവേ, എന്റെ ഈ ഇന്ദ്രിയം, പ്രാണന്‍ തുടങ്ങിയ 
അതാതുകളുടെ കാരണ-തത്വങ്ങളില്‍ ലീനമായിത്തീരുകയും 
എന്റെ സ്ഥൂലശരീരം ഭസ്മമായിത്തീരുകയും ചെയ്യട്ടെ. ഇതു 
സംബന്ധിച്ച്‌ എന്റെ മനസ്സില്‍ അല്പമാത്രമായ ആസക്തി 

പോലും ഉണ്ടാകരുതേ. ഹേ യജ്ഞ മയനായ വിഷ്ണോ, അങ്ങു 
ദയവുണ്ടായി എന്നേയും എന്റെ കര്‍മ്മങ്ങളേയും സ്മരിക്ക 

ണേ. അവിടുത്തെ സ്മരിക്കുന്നതിനാല്‍ ഞാനും എന്റെ കര്‍മ്മ 
ങ്ങളും പവിത്രമായിത്തീരും. ഞാന്‍ നിശ്ചയമായും അവി 

ടുത്തെ പാദസേവ ചെയ്യാന്‍ എത്തിച്ചേരും. 


18. ഹേ അഗ്നിസ്വരൂപനായ പരമേശ്വരാ, അവിടുന്ന്‌ എന്റെ ധന 
മാകുന്നു - സര്‍വ്വസ്വമാകുന്നു. അതഃ അവിടുത്തെ പ്രാപിക്കാ 
നായി അവിടുന്ന്‌ എന്നെ ഉത്തമമാര്‍ഗ്ഗങ്ങളില്‍ സ്വന്തം ചരണ 
സമീപം എത്തിക്കണേ. എന്റെ എത്രയെത്ര ശുഭാശുകര്‍മ്മങ 
ങ്ങളുണ്ട്‌; അവയ്ക്ക്‌ അവിടുത്തെ മറയ്ക്കാനാവില്ല; അവിടുന്ന്‌ 
എല്ലാമറിയുന്നവനാകുന്നു; ഞാന്‍ ഈ കര്‍മ്മങ്ങളുടെ ബല 
ത്തില്‍ അവിടുത്തെ പ്രാപിക്കാന്‍ കഴിയുന്നവനല്ല. സ്വയം ദയ 
വുതോന്നി അവിടുന്ന്‌ എന്നെ അവിടുത്തേതാക്കേണമേ. അവി 
ടുത്തെ പ്രാപ്തിക്കായി യാതൊരു പാപം പ്രതിബന്ധമായിരി 
ക്കുന്നോ അതിനെ അവിടുന്നെ അകറ്റുന്നതിനായി ഞാന്‍ 
വീണ്ടും വീണ്ടും അവിടുത്തെ നമസ്ക്കരിക്കുന്നു. 


EE 


Y 


കദാചങ്ദ്ഘത്തു്‌ 


൭ 


ഉപനിഷത്തുക്കളില്‍ വളരെ പ്രസിദ്ധിയേറിയതാണ്‌ കഠി 
നോപനിഷത്ത്‌. ഇത്‌ കൃഷ്ണയജുര്‍വേദത്തിന്റെ കഠശാഖയുടെ 
അന്തര്‍ഭാഗമാകുന്നു. ഇതില്‍ നചികേതസ്സിന്റേയും യമന്റേയും 
സംവാദരൂപത്തില്‍ പരമാത്മാവിന്റെ രഹസ്യമയതത്വത്തെ 
വളരെ ഉപയോഗപ്രദമായും വിശദമായും വര്‍ണ്ണിച്ചിരിക്കുന്നു. 
ഇതില്‍ രണ്ടദ്ധ്യായങ്ങളും ഓരോ അദ്ധ്യായത്തിലും മുമ്മൂന്നു 
വല്ലികളുമുണ്ട്‌. 


ശാന്തിപാഠം 


ഓം സഹ നാവവതു. സഹ ന ഭൂനക്തു. സഹ 
വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. മാ 
വിദ്വിഷാഹവൈ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


അല്ലയോ പരമാത്മാവേ, അങ്ങ്‌ ഞങ്ങള്‍ ഗുരു ശിഷ്യന്മാര്‍ക്ക്‌ 
എല്ലാ പ്രകാരത്തിലുമുള്ള രക്ഷ ചെയ്യണേ. ഞങ്ങള്‍ രണ്ടുപേ 
രേയും അവിടുന്നു സമുചിതമായ രീതിയില്‍ പരിപാലനം 
ചെയ്യേണമേ. ഞങ്ങള്‍ രണ്ടുപേരും അങ്ങയില്‍നിന്നും കൂടെ 
ക്കൂടെ എല്ലാ പ്രകാരങ്ങളിലും ബലം പ്രാപിക്കേണമേ. ഞങ്ങള്‍ 
രണ്ടുപേരും കൂടി അദ്ധ്യയനം നടത്തുന്ന വിദ്യ തേജഃപൂര്‍ണ്ണ 
മായിത്തീരണേ. ഒരിക്കലും ആരില്‍നിന്നും വിദ്യയില്‍ ഞങ്ങള്‍ 
പരാജിതരായിത്തീരാതെയിരിക്കേണമേ. ഞങ്ങള്‍ രണ്ടുപേരും 
ജീവിതം മുഴുവന്‍ പരസ്പരം സ്നേഹസൂത്രങ്ങളാല്‍ ബന്ധി 
തരായിരിക്കേണമേ. ഞങ്ങളുട ഉള്ളില്‍ ഒരിക്കലും പരസ്പര 


P 


ദ്വേഷം ഉണ്ടാകാതിരിക്കേണമേ. ഹേ പരമാത്മന്‍! ത്രിപാദ 
ങ്ങള്‍ക്കു നിവൃത്തി ഉണ്ടാക്കണേ. 


അദ്ധ്യായം ഒന്ന്‌ 


1. ഓം ഉശന്‍ ഹ വൈ വാജശഗ്രവസഃ 
സര്‍വ്വവേദസം ദദൌ 


തസ്യ ഹ നചികേതാ നാമ പുത്ര ആസ. 


ഗ്രന്ഥാരംഭത്തില്‍ പരമാത്മാവിനെ സ്മരിക്കുന്നത്‌ അത്യ 
ന്തം മംഗളകരമാകുന്നു. അതിനാല്‍ ഇവിടെ സര്‍വ്വ പ്രഥമമായി 
ഓംകാരോച്ചാരണത്തോടുകൂടി ഉപനിഷത്താരംഭിക്കുന്നു. 


യാതൊരുകാലം ഭാരതവര്‍ഷത്തിന്റെ പവിത്രാകാശം യജ്ഞ 
ധൂമങ്ങളാലും അവയുടെ പവിത്രസരരഭ്യത്താലും പരിപൂര്‍ണ്ണ 
മായിരുന്നുവോ ത്യാഗമൂര്‍ത്തികളായ ജുഷിമുനിമാരാല്‍ പാട 
പ്പെട്ട വേദമന്ത്രങ്ങളുടെ ദിവ്യധ്വനികളാല്‍ എല്ലാ ദിക്കുകളും 
മുഖരിതമായിരുന്നുവോ ആ കാലത്തുണ്ടായ പ്രസിദ്ധമായ ഒരു 
ഇതിഹാസമാണിത്‌. ഗൌതമ വംശീയനായ വാജശ്രവാത്മജമ 
ഹര്‍ഷി അരുണന്റെ പുത്രന്‍ അല്ലെങ്കില്‍ അന്നദാനംകൊണ്ടു 
മഹാകീര്‍ത്തി സമ്പാദിച്ച (വാജ-അന്നം. ശ്രവ-അതിന്റെ ദാന 
ത്താല്‍ സമ്പാദിച്ച യശസ്സ്‌) മഹര്‍ഷിയായ അരുണന്റെ പുത്ര 
നായ ഉദ്ദാലക മഹര്‍ഷി ഫലാഭിലാഷത്തോടുകൂടി “വിശ്വജ്ത്‌” 
എന്നുപേരുള്ള ഒരു മഹായജ്ഞം നടത്തി. ഈ യജ്ഞത്തില്‍ 
തന്റെ സര്‍വ്വസ്വവും അദ്ദേഹത്തിനു ദാനം ചെയ്യേണ്ടതായി 
വന്നു. അതിനാല്‍ ഉദ്ദാലകന്‍ തന്റെ സര്‍വ്വ സമ്പത്തും ഭൂത്വി 
ക്കുകള്‍ക്കും സദസ്യര്‍ക്കും ദക്ഷിണയായി നല്കി. ഉദ്ദാലകന 
നചികേതസ്സ്‌ എന്ന പേരില്‍ പ്രസിദ്ധനായ ഒരു പുത്രനുണ്ടായി 
രുന്നു. 


2. തംഹ കുമാരം സന്തം ദക്ഷിണാസു 
നീയമാനുസു 


ശ്രദ്ധാ/ വിവേശ. സോ മന്യത. 


ആ കാലത്തു പ്രധാനധനമായി കണക്കാക്കിയിരുന്നതു 
ഗോധനമായിരുന്നു. ഉദ്ദാലകന്‌ അതു ധാരാളമുണ്ടായിരുന്നു. 
ഹോതാവ്‌, അധ്വര്യു, ബ്രഹ്മാവ്‌, ഉദ്ഗാതാവ്‌ ഇവര്‍ നാലും പ്രധാന 
ഭൂത്വിക്കുകളായിരുന്നു. ഇവര്‍ക്ക്‌ ഏറ്റവും കൂടുതല്‍ ഗോക്കളെ 
ദക്ഷിണയായി നല്‍കണമെന്നതായിരുന്നു അന്നത്തെ തീരുമാ 
നം. പ്രശാസ്താ, പ്രതിപ്രസ്ഥതാ, ബ്രഹ്മണാച്ഛംസി, ്രസ്തോതാ 
ഈ നാല്‍ അപ്രധാന ജത്വിക്കുകള്‍ക്ക്‌ പ്രധാനികള്‍ക്കു കൊടു 
ത്തതിന്റെ പകുതിവീതവും അച്ഛാവാക, നേഷ്ടാ, അഗ്നീധ്റ, 
പ്രതിഹര്‍ത്താ - ഈ നാല്‌ അപ്രധാനികള്‍ക്ക്‌ മുഖ്യന്മാര്‍ക്കു 
കൊടുത്തതിന്റെ മൂന്നിലൊന്നും ഗ്രാവസ്തുത, നേതാ, ഹോതാ, 
സുസ്രഹ്മണ്യ ഈ നാല്‌ അപ്രധാനന്മാര്‍ക്ക്‌ മുഖ്യന്മാര്‍ക്കു 
കൊടുത്തതിന്റെ നാലിലൊന്നു വീതവും ഗോക്കളെ ദക്ഷിണ 
യായി കൊടുക്കണം. നിയമപ്രകാരം ഇവര്‍ക്കെല്ലാം ദക്ഷിണ 
നല്കുന്നതിനു ഗോക്കളെ കൊണ്ടുവന്നപ്പോള്‍ ബാലനായ നചി 
കേതസ്സ്‌ അവയെ കണ്ടു. അവയുടെ ദയനീയമായ നില കണ്ട 
പ്പോള്‍ത്തന്നെ അവന്റെ ഹൃദയത്തില്‍ ഭക്തിയും ആസ്തിക്യ 
ഭാവവും ഉണ്ടായി. അവന്‍ ചിന്തിക്കുവാന്‍ തുടങ്ങി. 


3. പീതോദകാ ജഗ്ധതൃണാ ദുഗ്ധദോഹാ K 
നിരിന്ദ്രിയാ: 


അനന്ദാ നാമ തേ ലോകാസ്താന്‍ സ ഗച്ഛതി 
താദദത്‌. 


പിതാവ്‌ എങ്ങനെയുള്ള ഗോക്കളെയാണു ദക്ഷിണയായി 
കൊടുക്കുന്നത്‌? ഇപ്പോള്‍ ഇവയ്ക്കു കനിഞ്ഞു വെള്ളം കുടി 
ക്കുന്നതിനുള്ള ശക്തിയോ പുല്ലു ചവച്ചു തിന്നുന്നതിനുള്ള പല്ലു 
കളോ ഇല്ലല്ലൊ. ഇവയുടെ സ്തനങ്ങളില്‍ പാലിന്റെ അംശം 
പോലും അവശേഷിച്ചിട്ടില്ലല്ലോ. എന്തിനിധികം പറയുന്നു. ഇവ 
യുടെ ഇന്ദ്രിയങ്ങള്‍ പോലും നിശ്ചേഷ്ടമായിരിക്കുന്നു. 
ഇവയ്ക്ക്‌ ഗര്‍ഭധാരണശേഷിപോലും ഒട്ടുമില്ലല്ലൊ. കൊള്ളാം, 
ഇപ്രകാരം നിരര്‍ത്ഥകവും മരണത്തോടടുത്തിരിക്കുന്നതുമായ 
ഗോക്കള്‍ അവയെ കൊണ്ടു പോകുന്ന ബ്രാഹ്മണരുടെ വീടുക 
ളില്‍ ദുഃഖമല്ലാതെ മറ്റെന്തു സംഭാവന ചെയ്യും? നമുക്കു സ്വന്ത 
മായി സുഖം ലഭിക്കുന്നതും ലാഭകരമായതും പ്രിയപ്പെട്ടതും 
ആയ വസ്തുക്കളെ വേണം ദാനം ചെയ്യുവാന്‍. അതുപോലെ 
ദാനം ആര്‍ക്കു നല്‍കപ്പെടുന്നുവോ അവര്‍ക്കും ലാഭവും ഗുണ 
കരവും പ്രിയപ്പെട്ടതുമായിരിക്കണം. ദുഃഖദായിയും ഉപയോ 
ഗശൂന്യവുമായ വസ്തുക്കള്‍ ദാനം ചെയ്യുന്നത്‌ ദാനത്തിന്റെ 
പേരില്‍ നടത്തപ്പെടുന്ന വഞ്ചനയാകുന്നു. അതു സ്വീകരിക്കു 
ന്നവരേയും വഞ്ചിക്കുകയാണു ചെയ്യുന്നത്‌. ഇപ്രകാരമുള്ള 
ദാനംകൊണ്ട്‌ ദാതാവിനു സുഖം ലേശംപോലുമില്ലാത്ത നീച 
യോനികളും നരകാദി ലോകങ്ങളുമല്ലാതെ മറ്റൊന്നും ലഭിക്കു 
ന്നില്ല. പിതാവ്‌ ഈ ദാനംകൊണ്ട്‌ എന്തുസുഖം സമ്പാദിക്കും? 
ഇവര്‍ സര്‍വ്വസ്വദാനരൂപിയായ യജ്ഞം നടത്തിയിട്ടും ഉപകാ 
രപ്രദങ്ങളായ ഗോക്കളെ എനിക്കുവേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. 
അത്‌ തികച്ചും തെറ്റുതന്നെയാണല്ലൊ. ഞാനാണല്ലൊ അദ്ദേഹ 
ത്തിന്റെ സര്‍വ്വസ്വവും. എന്നെ ദാനമായിട്ടദ്ദേഹം കൊടുത്തു 
മില്ല. എന്നാല്‍ ഞാന്‍ അദ്ദേഹത്തിന്റെ പുത്രനാണ്‌. അതുകൊ 
ണ്ടുതന്നെ ഞാന്‍ പിതാവിനെ ഈ അനിഷ്ടകാരിയായ പരി 
ണാമത്തില്‍നിന്നും രക്ഷിക്കുന്നതിനു സ്വയം ബലിയര്‍പ്പിക്കും. 
എന്റെ കടമ ഇതുതന്നെയാകുന്നു. 


4. സ ഹോവാച പിതരം തത കസ്മൈ മാം 
ദാസ്യസീതി. 


ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യവേ 
ത്വാ ദദാമീതി. 


ഇപ്രകാരം നിശ്ചയിച്ചുകൊണ്ട്‌ അവന്‍ പിതാവിനോടു 
പറഞ്ഞു - “പിതാവേ! ഞാനല്ലേ അങ്ങയുടെ ധനം, അങ്ങ്‌ 
എന്നെ ആര്‍ക്കു കൊടുക്കുന്നു?” പിതാവ്‌ യാതൊരു മറുപ 
ടിയും പറഞ്ഞില്ല. അപ്പോള്‍ നചികേതസ്സ്‌, വീണ്ടും പറഞ്ഞു - 
“പിതാവേ, എന്നെ ആര്‍ക്കുകൊടുക്കുന്നു?” പിഠാതവ്‌ ഈ പ്രാവ 
ശ്യവും മനനമായിരുന്നതേയുള്ളൂ. പക്ഷെ അധര്‍മ്മഭീരുവും 
പുത്രധര്‍മ്മം എന്തെന്നറിഞ്ഞിരുന്നവനുമായ നചികേതസ്സിന്‌ 
ഒട്ടും സഹിക്കാന്‍ കഴിഞ്ഞില്ല. അവന്‍ മൂന്നാംവട്ടവും 
ചോദിച്ചു - “പിതാവേ! അങ്ങ്‌ എന്നെ ആര്‍ക്കുകൊടുക്കുന്നു?” 
ഈ പ്രാവശ്യം മഹര്‍ഷി ക്രോധാവിഷ്ടനായി പറഞ്ഞു - 
“നിന്നെ മൃത്യുവിനു കൊടുക്കും.” 


സംബന്ധം - ഇതുകേട്ട്‌ നചികേതസ്സ്‌ മാനസികമായി ചിന്തി 
ക്കുവാന്‍ തുടങ്ങി - 


5. ബഹൂനാമേമി പ്രഥമോ ബഹൂനാമേമി മധ്യമഃ 


കിം സ്വിദ്യമസ്യ കര്‍ത്തവ്യം യന്മമാദ്യ 
കരിഷ്യതി. 


പുത്രന്മാരും ശിഷ്യന്മാരും മുന്നിനത്തില്‍പ്പെടുന്നു; ഉത്ത 
മന്‍, മധ്യമന്‍, അധമന്‍. യാതൊരുത്തന്‍ ഗുരുവിന്റേയോ പിതാ 
വിന്റേയോ മനോരഥം അറിഞ്ഞ്‌ അവരുടെ നിര്‍ദ്ദേശം കൂടാതെ 
തന്നെ അവരുടെ മനോരഥം സാധിച്ചുകൊടുക്കുന്നുവോ 
അവന്‍ ഉത്തമ വര്‍ഗ്ഗത്തില്‍പ്ചെടുന്നു. ആജ്ഞ ലഭിച്ച 
തിനുശേഷം പ്രവര്‍ത്തിക്കുന്നവന്‍ മധ്യമവര്‍ഗ്ഗത്തിലും അറി 
ഞ്ഞിട്ടും നിര്‍ദ്ദേശിച്ചിട്ടും പ്രവര്‍ത്തിക്കുവാന്‍ തയ്യാറില്ലാത്തവന്‍ 
അധമവര്‍ഗ്ഗത്തിലുംപെടുന്നു. ഞാന്‍ വളരെയധികം ശിഷ്യന്മാ 
രുള്ളതില്‍ പ്രഥമശ്രേണിയില്‍പ്പെടുന്നു; അതേരീതിയില്‍ 
പ്രവര്‍ത്തിക്കുന്നു. വളരെയധികം ശിഷ്യന്മാര്‍ മധ്യവര്‍ഗ്ഗ 
ത്തില്‍പ്പെടുന്നു; അതിന്‍പ്രകാരവും ഞാന്‍ ആചരിച്ചുവരുന്നു. 
അധമവര്‍ഗ്ഗത്തില്‍ ഞാനൊരിക്കലും പെടുന്നില്ല. ആജ്ഞ ലഭി 
ചിട്ട്‌ അതനുസരിച്ചു ഞാനൊരിക്കലും പ്രവര്‍ത്തിക്കാതിരുന്നി 
ട്ടില്ല. പിന്നെ പിതാവ്‌ ഇപ്രകാരം എന്നോടുപറയുവാന്‍ കാരണ 
മെന്ത്‌? ഒരു വിവരവും കിട്ടുന്നില്ല. മൃത്യുദേവന്‍്‌ ഇന്ന്‌ എന്നെ 
ദാനം ചെയ്ത്‌, എന്തു പ്രയോജനം ഉണ്ടാക്കുവാനാണ്‌ പിതാ 
വാഗ്രഹിക്കുന്നത്‌? 


സംബന്ധം - ഒരു പക്ഷേ പിതാവ്‌ ക്രോധാവേശത്താല്‍ പറ 
ഞ്ഞുപോയതായിരിക്കാം. എന്തെങ്കിലുമാകട്ടെ. അദ്ദേഹത്തിന്റെ 
വാക്കു പാലിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പിതാവ്‌ പശ്ചാത്ത 
പിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട്‌ അദ്ദേഹത്തെ 
സാന്ത്വനപ്പെടുത്തേണ്ടതാവശ്യമാണ്‌. ഇപ്രകാരം ചിന്തിച്ച്‌ നചി 
കേതസ്സ്‌ ഏകാന്തതയിലിരിക്കുന്ന പിതാവിന്റെ സമീപത്തു 
ചെന്ന്‌ അദ്ദേഹത്തിന്റെ ശോകനിവൃത്തിക്കുവേണ്ടി ഇപ്രകാര 
മുള്ള ആശ്വാസ വചനങ്ങള്‍ പറഞ്ഞു - 


6. അനുപശ്യ യഥാ പൂര്‍വ്വേ പ്രതിപശ്യ തഥാപരേ 


സസ്യമിവ മര്‍ത്യ: പച്യതേ സസ്യ 
മിവാജായതേ പുന: 


പിതാവേ! നമ്മുടെ പിതാമഹന്മാരായ പൂര്‍വ്വന്മാരുടെ ആച 
രണങ്ങള്‍ നോക്കിയാലും. അത്രപോലെതന്നെ ഇക്കാലത്തുള്ള 
മറ്റു ശ്രേഷ്ഠ പരുഷന്മാരുടെ പ്രവര്‍ത്തനങ്ങളേയും ശ്രദ്ധിക്കു 
ക. അവരുടെ ചരിത്രങ്ങളില്‍ പണ്ടും ഇപ്പോഴും അസത്യം 
എന്നത്‌ ഒരിക്കലും സംഭവിച്ചിട്ടേയില്ല. അയോഗ്യന്മാരായ മനു 
ഷ്യര്‍ മാത്രമേ അസത്യാചരണങ്ങളില്‍ കഴിയുന്നുള്ളൂ. എന്നാല്‍ 
ആ അധര്‍മ്മങ്ങള്‍കൊണ്ട്‌ ആര്‍ക്കും അജരനും അമരനും 
ആകുവാന്‍ കഴിയുകയില്ല. മനുഷ്യന്‍ മരണസ്വഭാവത്തോടു 
കൂടിയവനത്രേ. മനുഷ്യന്‍ ധ്യാനങ്ങളെപ്പോലെ ജരാജീര്‍ണ്ണ 
മായി നശിക്കുകയും ധാന്യങ്ങളെപ്പോലെതന്നെ കര്‍മ്മവശാല്‍ 
പുനര്‍ജ്ജന്മം എടുക്കുകയും ചെയ്യുന്നു. 


സംബന്ധം - ഈ അനിത്യ ജീവിതത്തിനുവേണ്ടി മനുഷ്യന്‍ 
ഒരിക്കലും കര്‍ത്തവ്യങ്ങളെ തൃജിച്ചിട്ട്‌ മിഥ്യാചരണം അനുഷ്ഠി 


ക്കേണ്ട ആവശ്യമില്ല. അങ്ങ്‌ ശോകത്തെ ത്യജിച്ച്‌ Fee lS 
സത്യത്തെ പാലിക്കുന്നതിന്‌ അനുവദിച്ചാലും. പുത്രന്റെ വാക്കു 
കള്‍ കേട്ടപ്പോള്‍ ഉദ്ദാലകന്‍ അത്യന്തം ദുഃഖമുണ്ടായി. എന്നാല്‍ 
നചികേതസ്സിന്റെ സത്യപരായണത കണ്ട്‌ അദ്ദേഹം അവനെ 
യമരാജന്റെ അടുക്കലേയ്ക്കയച്ചു. യമസദനത്തിലെത്തിയതി 
നുശേഷമേ നചികേതസ്സിന്‌ യമന്‍ എവിടേയോ പോയിരിക്കു 
കയാണെന്നു മനസ്സിലായുള്ളൂ. അതിനാല്‍ മൂന്നുദിവസം വരെ 
നചികേതസ്സ്‌ അന്നവും ജലവും കഴിക്കാതെ യമരാജാവിനെ 
പ്രതീക്ഷിച്ചിരുന്നു. യമരാജന്‍ മടങ്ങിവന്നപ്പോള്‍ അദ്ദേഹ 
ത്തിന്റെ പത്നി പറഞ്ഞു - 


7. വൈശ്വാനര: പ്രവിശത്യതിഥിര്‍ 
ബ്രാഹ്മണോ ഗൃഹാന്‍ 


തസ്യൈതാം ശാന്തിം കുർവന്തി ഹര 
വൈവസ്വതോദകം. 


സാക്ഷാല്‍ അഗ്നിതന്നെയോ എന്നു തോന്നുമാരു തേജ 
സ്സിനാല്‍ പ്രോജ്ജ്വലിതനായ ബ്രാഹ്മണന്‍ അതിഥിയുടെ രൂപ 
ത്തില്‍ ഗൃഹത്തില്‍ എഴുന്നള്ളിയിരിക്കുന്നു. സാധുഹൃദയ 
നായ ഗൃഹസ്ഥന്‍ തന്റെ നന്മയ്ക്കുവേണ്ടി ആ അതിഥിരുപി 
യായി അഗ്നിയെ ശാന്തമാക്കുന്നതിന്‌ അവനു ജലം (അര്‍ഘ്യ 
പാദ്യാദി) കൊടുത്തു കൊണ്ടിരിക്കുന്നു. അതിനാല്‍, അല്ലയോ 
സൂര്യപുത്ര അങ്ങ്‌ ആ ബ്രാഹ്മണ ബാലന്റെ പാദങ്ങള്‍ 
കഴുകുന്നതിന്‌ അതിവേഗം ജലം കൊണ്ടുവന്നാലും. എന്തെ 
ന്നാല്‍ അതിഥി തുടര്‍ച്ചയായി മൂന്നുദിവസം അങ്ങയെ പ്രതീ 
ക്ഷിച്ചു നിരാഹാരനായിക്കഴിയുന്നു. അങ്ങ്‌ അവനെ ശുശ്രൂഷി 
ക്കുമെങ്കില്‍ അവന്‍ ശാന്തനാകും. 


8. ആശാപ്രതീക്ഷേ സംഗതം സൂനൃതാം ച 
ഇഷ്ടാപൂര്‍ത്തേ പുത്രപശൂംശ്വ സര്‍വാന്‍ 
ഏതദ്‌ വൃങ്ക്തേ പരുഷസ്യാല്പമേധസോ 
യസ്യാനശ്നന്‍ വസന്തി ബ്രാഹ്മണോ ഗൃഹേ. 


യാതൊരുരുത്തന്റെ ഭവനത്തില്‍ അതിഥിബ്രഹ്മണന്‍ വിശ 
പ്പോടുകൂടിയിരിക്കുന്നുവോ മന്ദബുദ്ധിയായ ആ മനുഷ്യന്‍ 
അവന്‍ പൂര്‍ണ്ണമായാശിച്ചിരിക്കുന്ന യാതൊന്നുംതന്നെ ലഭ്യമാ 
കുന്നില്ല. ഒരു പക്ഷെ എന്തെങ്കിലും കിട്ടകയാണെങ്കില്‍ത്തന്നെ 
അതില്‍നിന്നും യാതൊരു ഗുണവും സിദ്ധിക്കുകയില്ല. 
അവന്റെ വാക്കുകളില്‍നിന്നും സൌന്ദര്യവും സത്യവും മാധു 
ര്യവും അകന്നുപോകുന്നു. അതാതയത്‌ മനോഹരമായ 
ഭാഷണങ്ങളില്‍നിന്നുള്ള സുഖപോലും അവനു ലഭ്യമാകുന്നി 
ല്ല. അവന്റെ യജ്ഞദാനാദി ഇഷ്ടകര്‍മ്മങ്ങളും കിണറ്‌, കുളം, 
ധര്‍മ്മശാല മുതാലയവയും അവയുടെ ഫലങ്ങളും നഷ്ടപ്പെട്ടു 
പോകുന്നു. അതുമാത്രമല്ല, അതിഥിയെ സല്‍ക്കരിക്കാതിരിക്കു 
ന്നതുകൊണ്ട്‌ അവന്റെ പൂര്‍വ്ൃവപുണ്യപ്രാപ്തങ്ങളായ പുത്ര 
ന്മാരും ഗോക്കളും ധനവും നശിച്ചപോവുകയും ചെയ്യുന്നു. 


സംബന്ധം- പത്നിയുടെ വാക്കുകല്‍ കേട്ടയുടന്‍തന്നെ ധര്‍മ്മ 
രാജന്‍ അതിവേഗം നചികേതസ്സിന്റെ അടുത്തു ചെല്ലുകയും 
അര്‍ഘ്യപാദ്യാദികളാല്‍ യഥാവിധി അവനെ പൂജിക്കുകയും 
ചെയ്തുകൊണ്ട്‌ പറഞ്ഞുതുടങ്ങി. 


P 


fh 


9. തിസ്റോ രാത്രീര്‍യദവാത്സീര്‍ഗ്യഹേ മേ 
അനശ്നന്‍ ബ്രഹ്മന്നതിഥിര്‍നമസ്യ: 
നമസ്തേ /സ്തുബ്രഹ്മന്‍ സ്വസ്തിമേ /സ്തു 
ത്മാത്‌ പ്രതി ത്രീന്‍ വരാന്‍ വൃണീഷ്വ. 


ബ്രഹ്മണദേവ! അങ്ങു നമസ്ക്കാരാദി സല്‍ക്കാരങ്ങള്‍ക്കു 
യോഗ്യനായ എന്റെ അതിഥിയാകുന്നു. എന്നാല്‍ സാധിക്കു 
ന്നിടത്തോളം അങ്ങയെ സല്‍ക്കരിച്ചു സന്തോഷിപ്പിക്കുന്നതിനു 
ഞാനാശിക്കുന്നു. എന്റെ നോട്ടക്കുറവുകൊണ്ട്‌ മൂന്നുദിവസങ്ങ 
ളോളം അങ്ങ്‌ അനശനാനായി കഴിയേണ്ടിവന്നിരിക്കുന്നു. ഭഗ 
വാനേ, എന്റെ തെറ്റുകള്‍ ക്ഷമിക്കുച്ച്‌ എനിക്ക്‌ മംഗളരുളേ 
ണമേ. അങ്ങ്‌ ഓരോ രാത്രിക്കു പകരമായിട്ട്‌ എന്നില്‍നിന്നും 
അങ്ങേയക്കിഷ്ടമുള്ള മൂന്നു വരങ്ങള്‍ ചോദിച്ചലും. 


സംബന്ധം- തപോമൂര്‍ത്തിയായ ബ്രഹ്മണബാലന്റെ അനശന 
ത്താല്‍ ഭീതനായിട്ട്‌ ധര്‍മ്മജ്ഞനായ യമരാജന്‍ ഇപ്രകാരം പറ 
ഞ്ഞപ്പോള്‍ തന്റെ പിതാവിന്‌ മംഗളമുണ്ടാകണമെന്നുള്ള ആശ 
യോടുകൂടി നചികേതസ്സ്‌ പറഞ്ഞു- 


10. ശാന്തസങ്കല്പഃ സുമനാ യഥാ സ്യാ- 
ദ്വീതമന്യൂര്‍ഗൌതമോ മാഭിമൃത്യോ 
ത്വത്പ്രസൃഷ്ടം മാഭിവദേത്‌ പ്രതീത 


ഏതത്ത്റയാണാം ്രഥമം വരം വൃണേ. 


മൃത്യുദേവ, മൂന്നു വരങ്ങളില്‍ ആദ്യത്തേതു ഞാന്‍ ചോദി 
ക്കുന്നു. ഗൌതമ വംശീയനായ എന്റെ പിതാവ്‌ ഉദ്ദാലകന്‍ 
ക്രോധാവിഷ്ടനായി എന്നെ അങ്ങയുടെ അടുക്കലേക്കയച്ചിട്ട്‌ 
ഇപ്പോള്‍ അശാന്തനും ദുഃഖിതനുമായിത്തീര്‍ന്നിരിക്കുന്നു. എനി 
ക്കുവേണ്ടി അദ്ദേഹം ക്രോധരഹിതനും ശാന്തചിത്തനും സദാ 
സന്തുഷ്ടനുമായിത്തീരണം. കൂടാതെ അങ്ങയുടെ അനുമതി 
ലഭിച്ച്‌ ഞാന്‍ ഗൃഹത്തില്‍ തിരിച്ചുചെല്ലുമ്പോള്‍ അദ്ദേഹം 
എന്നെ സ്വന്തം പുത്രനായ നചികേതസ്സ്‌ എന്ന രൂപത്തില്‍ തിരി 
ച്ചറിഞ്ഞ്‌ എന്നോടു പൂര്‍വ്വവത്‌ സ്നേഹത്തോടുകൂടി സംസാ 
രിക്കുകയും ചെയ്യണം. 


സംബന്ധം യമരാജന്‍ പറഞ്ഞു- 


11. യഥാ പുരസ്താദ്‌ ഭവിതാ പ്രതീത 
ഓദ്ദാലകിരാരുണിര്‍മത്പ്രസൃഷ്ട. 
സുഖം രാത്രീ: ശയിതാ വീതമന്യു 


സ്ത്വാം ദദൃശിവാന്മൃത്യുമുഖാത്‌ പ്രമുക്തം. 


മൃത്യുവക്ത്രത്തില്‍നിന്നു മോചനം നേടി ഗൃഹത്തില്‍ മട 
ങ്ങിയെത്തുന്ന നിങ്ങളെ കാണുമ്പോള്‍, എന്റെ പ്രേരണയാല്‍ 
നിങ്ങളുടെ പിതാവായ അരുണപുത്രന്‍ ഉദ്ദാലകന്‍ വളരെ പ്രസ 
ന്നനാകുകയും നിങ്ങളെ സ്വന്തം പുത്രനാണെന്നു തിരിച്ചറിയു 
കയും പൂര്‍വ്വവത്‌ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ 
ക്രോധവും ദുഃഖവും ശാന്തമാവുകയും ചെയ്യും. നിങ്ങളെ ലഭി 
ക്കുന്നതു കൊണ്ടു മേലില്‍ അദ്ദേഹം സുഖമായി നിദ്രചെയ്യും. 


സംബന്ധം- ഈ വരം ലഭിച്ചപ്പോള്‍ നചികേതസ്സ്‌ പറഞ്ഞു,ഹേ 
യമരാജ! 


K 


12. സ്വര്‍ഗ്ഗ ലോക ന ഭയം കിംചനാസ്തി 
ന തത്രം ത്വം ന ജരയാ ബിഭേതി. 
ഉഭേ തീര്‍ത്ത്വാശനായാപിപാസേ 


ശോകാതിഗോ മോദതേ സ്വര്‍ഗ്ഗലോകേ. 


13. സ ത്വമഗ്നിം സ്വര്‍ഗ്ഗ്ൃമധ്യേഷി മൃത്യോ 
പ്രബൂ ഹി ത്വം ശ്രദ്ുധാനായ മഹ്യം. 
സ്വര്‍ഗ്ഗലോകാ അമൃത്ത്വം ഭജന്ത 


ഏതദ്‌ ദ്വിതീയേന വ്യണേ വരേണ. 


സ്വര്‍ഗ്ഗലോകം വളരെ സുഖകരവും യാതൊരു ഭയപ്പാടു 
കളില്ലാത്തതുമാണെന്നു ഞാനറിയുന്നു. സ്വര്‍ഗ്ഗലോകത്തില്‍ 
ആരും വൃദ്ധാവസ്ഥയെ പ്രാപിക്കുന്നില്ല. മര്‍ത്ത്യലോകത്തില്‍ 
അങ്ങയാല്‍ ആളുകള്‍ മരിക്കുന്നതുപോലെ ആരും മരിക്കുന്നി 
ല്ല, അവിടെ മരണകാലവേദനകളൊന്നുംതന്നെയില്ല. ഇവിടെ 
ജിവികള്‍ വിശപ്പും ദാഹവുംകൊണ്ട്‌ കത്തുന്നതുപോലെ 
അവിടെ സംഭവിക്കുന്നില്ല. അവിടത്തെ നിവാസികള്‍ ശോക 
ങ്ങളെ തരണം ചെയ്തു നിത്യ സഭാഗ്യം അനുഭവിക്കുന്നു. 
എന്നാല്‍ ആ സ്വര്‍ഗ്ഗം അഗ്നിവിജ്ഞാനം നേടാതെ ലഭിക്കു 
ന്നില്ല. അല്ലയോ മൃത്യുദേവ, അങ്ങ്‌ ആ സ്വര്‍ഗ്ഗത്തിന്റെ സാധ 
നാഭൂതമായ അഗ്നിയെ യഥാര്‍ത്ഥരൂപത്തില്‍ അറിയുന്നു. 
എനിക്ക്‌ ആ അഗ്നിവിദ്യയിലും അങ്ങയിലും അമിതമായ 
വിശ്വാസവും ഭക്തിയും ഉണ്ട്‌. ഭക്തന്‍ തത്വത്തിന്റെ അവകാ 
ശിയാകുന്നുവല്ലൊ. അതിനാല്‍ അങ്ങ്‌ കൃപതോന്നി എനിക്ക്‌ 
ആ അഗ്നിവിദ്യയുടെ ഉപദേശം നല്‍കിയാലും. അതു ഗ്രഹി 
ച്ചിട്ട്‌ ആളുകള്‍ സ്വര്‍ഗ്ഗലോകത്തില്‍ വസിച്ച്‌ അമൃതത്വത്തെ- 
അമരത്വത്തെ-പ്രപിക്കട്ടെ. ഇത്‌ എന്റെ രണ്ടാമത്തെ വരമായി 
അങ്ങയോടു യാചിക്കുന്നു. 


സംബന്ധം- അപ്പേള്‍ യമരാജന്‍ പറഞ്ഞു- 


14. പ്ര തേ ബ്രവീമി തദു മേ നിബോധ 
സ്വര്‍ഗ്യാമഗ്നിം നചികേതഃ പ്രജാനന്‍ 
അനന്തലോകാപതിമഥോ പ്രതിഷ്ഠാം 
വിദ്ധി ത്വമേവം നിഹിതം ഗുഹായാം 
അല്ലയോ നചികേതസ്സേ ഞാന്‍ ആ സ്വര്‍ഗ്ഗത്തിന്റെ സാധ 
നാരൂപിയായ അഗ്നിവിദ്യയെ നല്ലതുപോലെ അറിയുന്നു. 
അതിനെ അതിന്റെ യഥാര്‍ത്ഥരൂപത്തില്‍ നിനക്കുപദേശിതരു 
ന്നു. നീ ഇതിനെ നന്നായി ഗ്രഹിച്ചുകൊളളുക. ഈ അഗ്നി 
വിദ്യ അനന്തവും വിനാശരഹിതലോകത്തെ പ്രപിക്കുന്നതി 
നുതകുന്നതുമാകുന്നു. അതിന്റെ സ്വരൂപം അസാധാരണമാകു 
ന്നു. എന്നാല്‍ അത്‌ അത്യന്തം ഗുപ്തമാണെന്നു നീ ധരിച്ചു 
കൊള്ളുക. വിദ്വാന്മാരുടെ ബുദ്ധിരൂപമാകുന്ന ഗുഹയില്‍ അത്‌ 
ഒളിഞ്ഞു വസിക്കുന്നു. 


സംബന്ധം- ഇത്രയും പറഞ്ഞിട്ട്‌ യമരാജന്‍- 


15. ലോകാദിമഗ്നിം തമുവാച തസ്മൈ 
യാ ഇഷ്ടകാ യാവതീര്‍വാ യഥാ വാ 


സ ചാപി തത്പ്രത്യവദദ്യഥോക്ത- 


മഥാസ്യ മൃത്യുഃ പുനരേവാഹ തുഷ്ടഃ 


മേല്‍പ്രകാരം അഗ്നിവിദ്യയുടെ മഹാത്മ്യവും ഗോപനീയ 
തയും പറഞ്ഞ കൊടുത്തിട്ട്‌ അഗ്നിദേവന്‍ സ്വര്‍ഗ്ഗലോകത്തിന്റെ 
കാരണസ്വരൂപമായ അഗ്നിവിദ്യയുടെ രഹസ്യം നചികേത 
സ്സിനെ ഗ്രഹിപ്പിച്ചു. അഗ്നിക്കുള്ള കുണ്ഡനിര്‍മ്മാണത്തില്‍, 
ആകാരം എപ്രകാരമായിരിക്കണം, ഇഷ്ടിക എത്രയെണ്ണം 
വേണം, അതുപോലെ അഗ്നിയുടെ ചയനം എപ്രകാരം നട 
ത്തണം - എന്നിവയെല്ലാം വളരെ തന്മയത്വത്തോടെ ഗ്രഹിപ്പി 
ച്ചു. തദനന്തരം നചികേതസ്സിന്റെ ബുദ്ധിയേയും സ്മൃതി 
യേയും പരീക്ഷിക്കുന്നതിനുവേണ്ടി യമരാജന്‍ പറഞ്ഞു 
“നിങ്ങള്‍ ഗ്രഹിച്ചിടത്തോളം എന്നെ ഒരു പ്രാവശ്യം കേള്‍പ്പി 
ക്കു.” തീക്ഷ്ണബുദ്ധിയായ നചികേതസ്സ്‌ അതുകേട്ടിട്ട്‌, അവന്‍ 
എപ്രകാരം യഥാര്‍ത്ഥം ഗ്രഹിച്ചിരുന്നുവോ അതേപ്രകാരം 
തന്നെ പറഞ്ഞുകേള്‍പ്പിച്ചു. യമരാജന്‌ അവന്റെ അസാധാരണ 
മായ സ്മൃതിയും പ്രതിഭയും കണ്ട്‌ അത്യന്തം സന്തോഷമുണ്ടാ 
യി. അനന്തരം പറഞ്ഞു: 


16. തമബ്രവീത്‌ പ്രീയമാണോ മഹാത്മാ 
വരം തവേഹാദ്യ ദദാമി ഭൂയഃ 
തവൈവ നാമ്നാ ഭവിതായമഗ്നി: 


സൃങ്കാം ചേമാമനേകരൂപാം ഗൃഹാണ. 


മഹാത്മാവായ യമരാജന്‍ അത്യന്തം പ്രസന്നനായി നചി 
കേതസ്സിനോടു പറഞ്ഞു - നിങ്ങളുടെ അപ്രതിമമായ യോഗ്യത 
കണ്ടിട്ട്‌ എനിക്ക്‌ അത്യധികം സന്തോഷം തോന്നുന്നു. ഇതു 
കാരണം ഒരു വരം നിങ്ങള്‍ ആവശ്യപ്പെടാതെ തന്നെ ഞാന്‍ 
തരുന്നു. അത്‌ ഇതാകുന്നു. “ഞാന്‍ നിനക്കുപദേശിച്ചു തന്നിരി 
ക്കുന്ന ഈ അഗ്നി നിന്റെ പേരോടുകൂടിത്തന്നെ പ്രസിദ്ധമായി 


2 


ത്തീരും.” അതോടുകൂടി ഇതും സ്വീകരിച്ചുകൊള്ളുക. 
നിങ്ങള്‍ക്കു സ്വന്തം ദേവത്വപ്രാപ്തിക്കുവേണ്ടിയുള്ള അനേക 
രൂപങ്ങളോടുകൂടിയ വിവിധയജ്ഞവിജ്ഞാനരൂപിയായ ഈ 


രത്നമാല ഞാന്‍ തരുന്നു. ഇതു സ്വീകരിച്ചാലും. 


സംബന്ധം - ആ അഗ്നിവിദ്യയുടെ ഫലത്തെ യമരാജന്‍ 
വര്‍ണ്ണിച്ചു കൊണ്ടു പറയുന്നു: 


17. ത്രിണാചികേതസ്ത്രിഭിരേതൃ സന്ധിം 
ത്രികര്‍മ്മകൃത്‌ തരതി ജന്മമൃത 
ബ്രഹ്മജജ്ഞം ദേവമീഡ്യം വിദിത്വാ 


നിചായ്യേ മാം ശാന്തിമത്യന്തമേതി. 


ഈ അഗ്നിയെ മൂന്നു പ്രാവശ്യം അനുഷ്ഠിക്കുന്ന വന്‍ ജൂക്ക്‌, 
യജുസ്സ്‌, സാമം ഈ മൂന്നുവേദങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്‌ മൂന്നു 
വേദങ്ങളുടേയും തത്വരഹസ്യങ്ങളില്‍ നിഷ്കാതനായി, നിഷ്കാ 
മഭാവത്തോടുകൂടി യജ്ഞം, ദാനം, തപം എന്നീ മൂന്നു കര്‍മ്മ 
ങ്ങളേയും അനുഷ്ഠിച്ചുകൊണ്ടു ജനനമരണസാഗരത്തിന്‌ 
അക്കരെ കടക്കുന്നു. ബ്രഹ്മാവില്‍നിന്ന്‌ ഉത്ഭഴിച്ച സൃഷ്ടികളെ 
അറിയുന്ന സ്തവനീയനായ ഈ അഗ്നിദേവനെ നല്ലതുപോലെ 
അറിഞ്ഞിട്ട്‌ അഗ്നിയെ നിഷ്ക്കാമഭാവത്തോടയുകൂടി ചയനം 
ചെയ്ത്‌ എനിക്കു ലഭ്യമായ അനന്തശാന്തി യാതൊന്നാണോ 
അതിനെ പ്രാപിക്കുന്നു. 


K 


18. ത്രിണാചികേതസ്ത്രയമേതദ്വിദിത്വാ 
യ ഏവം വിദ്വാംശ്ചിനുതേ നാചികേതം 
സ മൃത്യുപാശാന്‍ പൂരത: പ്രണോദ്യ 


ശോകാതിഗോ മോദതേ സ്വര്‍ഗ്ഗലോകേ. 


ഏതാകൃതിയില്‍ എങ്ങനെയുള്ള ഇഷ്ടികകള്‍, എത്ര 
യെണ്ണം വേണം, എപ്രകാരം അഗ്നിയെ ചയനം ചെയ്യണം - 
ഈ മുന്നു സംഗതികളും ശരിക്കു മനസ്സിലാക്കിയിട്ട്‌, യാതൊരു 
വിദ്വാന്‍ മൂന്നുവട്ടം നാചികേതാഗ്നിവിദ്യയെ നിഷ്കാമഭാവ 
ത്തോടുകൂടി അനുഷ്ഠാനം ചെയ്യുന്നുവോ - അഗ്നിയെ സമാ 
ഹരിക്കുന്നുവോ - അവന്‍ ദേഹാന്തത്തിനു മുമ്പേതന്നെ മൃത്യു 
പാശത്തെ തകര്‍ത്തിട്ട്‌ ശോകരഹിതനായി അവസാനം സ്വര്‍ഗ്ഗ 
ലോകത്തിലെ ആനന്ദത്തെ അനുഭവിക്കുന്നു. 


19. ഏഷ ത്തേ ഗ്നിര്‍നചികേതഃ സ്വര്‍ഗ്യോ 
യമവൃണീഥാ ദ്വിതീയേന വരേണ 
ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി ജനാസ- 


സ്തൃതീയം വരം നചികേതോ വൃണീഷ്വ. 


യമരാജന്‍ പറയുന്നു. ഹേ നചികേതസ്സു നീ രണ്ടാമത്തെ 
വരത്തില്‍ ആവശ്യപ്പെട്ടതനുസരിച്ച്‌ ആ സ്വര്‍ഗ്ഗപ്രാപ്തിക്കുള്ള 
സാധനാരൂപമായ അഗ്നിവിദ്യയെ ഉപദേശിച്ചു തന്നിരിക്കുന്നു. 
ഇന്നുമുതല്‍ ആളുകള്‍ നിന്റെ പേരില്‍ത്തന്നെ ഈ അഗ്നിയെ 
വിളിക്കും. നചികേതസ്സേ ഇനി മൂന്നാമത്തെ വരം ആവശ്യപ്പെ 
ട്ടുകൊള്ളുക. 


സംബന്ധം - നചികേതസ്സ്‌ മൂന്നാമത്തെ വരം യാചിക്കുന്നു. 


20. യേയം പ്രേതേ വിചികിത്സാ മനുഷ്യ 
സ്തീത്യേകേ നായമസ്തീതി ചൈകേ 
ഏതദ്വിദ്യാമനുശിഷ്ടസ്ത്വയാഹം 
വരാണാമേഷ വരസ്തൃതീയഃ 


ഈ ലോകസുഖങ്ങള്‍ക്കുവേണ്ടി പിതാവിനെ സന്തോഷി 
പ്പിക്കുന്നതിനുള്ള വരവും പരലോകത്തിനുവേണ്ടി സ്വര്‍ഗ്ഗ സാധ 
നാരൂപമായ അഗ്നിവിജ്ഞാനവരവും പ്രാപിച്ചിട്ട്‌, നചികേതസ്സ്‌ 
ആത്മാവിന്റെ യഥാര്‍ത്ഥ സ്വരൂപവും അതിനെ പ്രാപിക്കുന്ന 
തിനുള്ള ഉപായവും ഗ്രഹിക്കുന്നതിനുവേണ്ടി യമരാജന്റെ 
മുമ്പില്‍ മറ്റുള്ളവരുടേതായ രണ്ടഭിപ്രായങ്ങള്‍ അവതരിപ്പിച്ചിട്ട്‌ 
അദ്ദേഹത്തിന്റെ അനുഭൂതവിചാരം അറിയുവാനാഗ്രഹിക്കുന്നു. 
അതിനാല്‍ നചികേതസ്സ്‌ പറയുന്നു: ഭഗവന്‍, മരിച്ച മനുഷ്യരെ 
സംബന്ധിച്ച്‌ ഒരു വലിയ സന്ദേഹം നിലവിലുണ്ട്‌. മരണശേഷം 
ആത്മാവിന്റെ അസ്തിത്വം ഉണ്ടെന്നു ചിലരും ഇല്ലെന്നു മറ്റു 
ചിലരും വാദിക്കുന്നു. ഇതു സംബന്ധിച്ചുള്ള അങ്ങയുടെ അനു 
ഭവജ്ഞാനം അരുളിച്ചെയ്താലും. അങ്ങയുടെ ഉപദേശ 
ത്തില്‍നിന്നും ഇതിന്റെ രഹസ്യം ഞാന്‍ ശരിയായും ഗ്രഹിച്ചു 
കൊള്ളാം. മൂന്നു വരങ്ങളില്‍ എനിക്കഭീഷ്ടമായ വരം ഈ 
മൂന്നാമത്തേതാകുന്നു. 


സംബന്ധം - നചികേതസ്സിന്റെ മഹത്വപൂര്‍ണ്ണമായ ചോദ്യം 
കേട്ട്‌ യമരാജന്‍ ആന്തരാ അവനെ പ്രശംസിച്ചു. അദ്ദേഹം ചിന്തി 
ച്ചു. ജഷികുമാരനാണെങ്കിലും വലിയ പ്രതിഭാശാലി തന്നെ. 


P 


എന്തെല്ലാം ഗോപനീയ വിഷയങ്ങളാണ്‌ അറിയുവാനാഗ്രഹി 
ക്കുന്നത്‌? പക്ഷെ ആത്മതത്വം അതുപയോഗിക്കുവാന്‍ കഴിവു 
ള്ളവര്‍ക്കു വേണം ഉപദേശിക്കുവാന്‍. അനധികാരികളായ 
വര്‍ക്ക്‌ ആത്മതത്വം ഉപദേശിക്കുന്നത്‌ അത്യന്തം ഹാനികരവു 
മാണല്ലോ. അതിനാല്‍ ആദ്യം പാത്രപരീക്ഷണത്തിന്റെ ആവ 
ശ്യമുണ്ട്‌ - ഇപ്രകാരം ചിന്തിച്ചു യമരാജന്‍ ഈ തത്വത്തിന്റെ 
കഠിനതകളെ വര്‍ണ്ണിച്ചുകൊണ്ട്‌ നചികേതസ്സിനെ അതില്‍ 
നിന്നും പിന്തിരിപ്പിക്കുവാന്‍ ശ്രമിച്ചുകൊണ്ടു പറഞ്ഞു- 


21. ഭേവൈരത്രാപി വിചികിത്സിതം പുരാ 
ന ഹി സുവിജേഞയമണുരേഷ ധര്‍മ്മഃ 
അന്യം വരം നചികേതോ വൃണീഷ്വ 


മാ മോപരോത്സീരതി മാ സൃജൈനം. 


നചികേതസ്സേ, ഈ ആത്മതത്വം അത്യന്തം സൂക്ഷ്മവിഷ 
യമാകുന്നു. ഇതു മനസ്സിലാക്കുക എളുപ്പമുള്ള കാര്യമല്ല. പണ്ടു 
ദേവകള്‍ക്കുപോലും ഈ വിഷയത്തില്‍ സന്ദേഹമുണ്ടായിരു 
ന്നു. അവരിലും ഇതു വളരെ വിവാദവിഷയമായിരുന്നിട്ടുണ്ട്‌, 
എന്നാല്‍ അവര്‍ക്കും ഇതു ഗ്രഹിക്കുവാന്‍ സാധിച്ചിട്ടില്ല. അതു 
കൊണ്ടു നിങ്ങള്‍ മറ്റൊരു വരം ചോദിച്ചുകൊള്ളുക. ഞാന്‍ 
മൂന്നുവരം തരാമെന്നു വാക്കുതന്നിട്ടിണ്ടല്ലേോ. അതിനാല്‍ ഞാന്‍ 
നിങ്ങള്‍ക്കു കടക്കാരനുമാകുന്നു. എന്നാല്‍ നിങ്ങള്‍ ഈ വര 
ത്തിനുവേണ്ടി, മാന്യനായ ഒരു കടക്കാരനില്‍ സമ്മര്‍ദ്ദം ചെലു 
ത്തുന്നതുപോലെ എന്നെ വിഷമിപ്പിക്കരുത്‌. ഈ ആത്മതത്വവി 
ഷയം എനിക്കു തിരിച്ചു തരു; ഇത്‌ എനിക്കുവേണ്ടി ഉപേ 
ക്ഷിക്കൂ. 


സംബന്ധം - നചികേതസ്സ്‌ ആത്മതത്വത്തിന്റെ കഠിനതകള്‍ 
കേട്ടിട്ട്‌ അല്പംപോലും പരിഭ്രമിച്ചില്ല; അവന്റെ ഉത്സാഹം മന്ദീ 
ഭവിച്ചില്ല. മറിച്ച്‌, അവന്‍ ഒന്നുകൂടി ദൃഡ്ദതാപൂര്‍വ്വം പറഞ്ഞു - 


22. ദേവൈരത്രാപി വിചികിത്സിതം കില 
ത്വം ച മൃത്യോ യന്ന സവിജേഞയമാത്ഥ 
വക്താ ചാസ്യ ത്വാദൃഗന്യോ ന ലഭ്യോ 
നാന്യോ വരസ്തുല്യ ഏതസ്യ കശ്ചിത്‌. 


ഹേ മൃത്യോ! അങ്ങുതന്നെ ഇതു പറഞ്ഞുവല്ലോ. പുരാതന 
കാലത്തു ദേവകള്‍ ഈ വിഷയത്തെ സംബന്ധിച്ച്‌ ആലോച 
നകള്‍ നടത്തിയിരുന്നെന്നും അവര്‍ക്ക്‌ അതു ഗ്രഹിക്കുവാന്‍ 
കഴിഞ്ഞില്ലെന്നും ഈ വിഷയം എളുപ്പമുള്ളതല്ല അത്യന്തം 
സൂക്ഷ്മമാണെന്നും. അപ്പോള്‍ അതുകൊണ്ടുതന്നെ മനസ്സിലാ 
ക്കുവാന്‍ സാധിക്കുന്നത്‌, ഇതു വളരെ മഹത്വമേറിയ വിഷയ 
മാണെന്നാണ്‌. അങ്ങനെയുള്ള മഹത്വ പൂര്‍ണ്ണമായ വിഷ 
യത്തെ ഗ്രഹിപ്പിക്കുന്നതിന്‌ അങ്ങയെപ്പോലെ അനുഭവജ്ഞാ 
നമുള്ള ഒരു വക്താവിനെ വളരെയധികം അന്വേഷിച്ചിട്ടും കണ്ടു 
കിട്ടുവാന്‍ എനിക്കു കഴിഞ്ഞില്ലെന്നും അവിടുന്നു ധരിക്കണം. 
അവിടുന്നു പറയുന്നു: ഇതു പേക്ഷിച്ചിട്ട്‌ മറ്റൊന്നു ചോദിച്ചുകൊ 
ള്ളുവാന്‍. എന്നാല്‍ ഇതിനുതുല്യമായ മറ്റൊരു വരം ഇല്ലെന്നു 
തന്നെ ഞാന്‍ വിശ്വസിക്കുന്നു. അതിനാല്‍ കൃപാപൂര്‍വ്വം ഇത്‌ 
എനിക്കുപദേശിച്ചുതന്നലും. 


സംബന്ധം - വിഷയത്തിന്റെ കാഠിന്യം കണ്ടു നചികേതസ്സ്‌) 
ഭയപ്പെട്ടില്ല. അവന്‍ തന്റെ നിശ്ചയത്തില്‍ പഴയതു പോലെതന്നെ 
ഉറച്ചുനിന്നു. ഈ പരീക്ഷയില്‍ അവന്‍ വിജയായിത്തീര്‍ന്നു. 
അപ്പോള്‍ യമരാജന്‍ മറ്റൊരു പരീക്ഷയുടെ രൂപത്തില്‍ 
അയാളുടെ മുമ്പില്‍ വിഭിന്നങ്ങളായ പ്രലോഭനങ്ങള്‍ നിരത്തി 
വെയ്ക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു പറഞ്ഞു തുടങ്ങി - 


23. ശതായുഷഃ പുത്രപൌര്രാന്‍ വൃണീഷ്വ 
ബഹൂന്‍ പശൂന്‍ ഹസ്തിഹിരണ്യാമശ്വാന്‍ 
ഭൂമേര്‍മഹദായതനം വൃണീഷ്വ 


സ്വംയ ച ജീവ ശരദോ യാവദിച്ഛസി. 


നചികേതസ്സേ, നീ വളരെ നിഷ്കളങ്കനാകുന്നു. ഈ വരം 
കൊണ്ട്‌ എന്തു നേട്ടമാണു നിനക്കുണ്ടാകുന്നത്‌? ദീര്‍ഘജീവി 
തത്തിനുതകുന്ന സുഖഭോഗ വസ്തുക്കളെ സ്വീകരിക്കൂ. നൂറു 
നൂറു സംവ്ത്രസങ്ങള്‍ ജീവിച്ചിരിക്കുന്ന പു്രപയത്രാദികളട 
ങ്ങുന്ന വലിയ പരിവാരത്തെ ചോദിച്ചുകൊള്ളൂ. ഗോക്കള്‍ മുത 
ലായി ഉപയോഗപ്രദങ്ങളായ മൃഗങ്ങളേയും ആനകള്‍, 
സ്വര്‍ണ്ണം, കുതിരകള്‍ ഇവയടങ്ങുന്ന വിപുലമായ സാമ്രാജ്യ 
ത്തേത്തന്നെയും ചോദിക്കൂ. ഇവയെല്ലാം അനുഭവിക്കുന്നതിന്‌ 
എത്ര കാലം ജീവിക്കണമോ അത്രയും കാലം ഇഷ്ടംപോലെ 
ജീവിച്ചിരുന്നുകൊള്ളൂ. 

24. ഏതത്തുല്യം യദി മന്യസേ വരം 

വൃണീഷ്വ വിത്തം ചിരജീവികാം ച 
മഹാഭൂമാ നചികേതസ്ത്വമേധി 
കാമാനാം ത്വാ കാമഭാജം കരോമി. 

“നചികേതസ്സേ, നീ പ്രചുരധന സമ്പത്ത്‌, ദീര്‍ഘജീവിതത്തി 
നുവേണ്ടിയുള്ള സുഖസാമഗ്രികള്‍, അല്ലെങ്കില്‍ മനുഷ്യര്‍ക്ക്‌ 
ആത്മതത്വവിഷയത്തിനു സമമായി എത്രമാത്രം ഭോഗങ്ങള്‍ 
ഭോഗിക്കുവാന്‍ സാധിക്കുമോ അവയെല്ലാം ചോദിച്ചുകൊള്ളു 
ക. നീ ഈ വിശാലഭമണ്ഡലത്തിന്റെ ചക്രവര്‍ത്തിയായി 
ത്തന്നെ കഴിഞ്ഞുകൊള്ളുക. ഞാന്‍ നിന്നെ സകലസുഖങ്ങളും 
ഇഷ്ടാനുസരണം അനുഭവിക്കുന്ന വനാക്കിത്തീര്‍ത്തുകൊളഅ 
ളാം.” ഇപ്രകാരം യമരാജന്‍ തന്റെ വാക്ചാതുര്യത്താല്‍ ആത്മ 


തത്വത്തിന്റെ മഹത്വം ഉയര്‍ത്തിക്കൊണ്ടും നചികേതസ്സിനെ 
വിശാലഭോഗങ്ങള്‍ കാണിച്ചു പ്രലോഭിപ്പിച്ചുകൊണ്ടുമിരുന്നു. 


സംബന്ധം - ഇത്രയുമായിട്ടും നചികേതസ്സു തന്റെ നിശ്ചയ 
ത്തില്‍ ഉറച്ചുതന്നെ നിന്നു. അപ്പോള്‍ സ്വര്‍ഗ്ഗത്തിലെ ദൈവിക 
ഭോഗങ്ങളെക്കാണിച്ചു പ്രലോഭിപ്പിച്ചുകൊണ്ട്‌ യമരാജന്‍ പറ 
ഞ്ഞു. 

25. യേ യേ കാമാ ദുര്‍ല്ലഭാ മര്‍ത്യലോകേ 

സര്‍വ്വാന്‍ കാമാംശ്ഛന്ദത: പ്രാര്‍ത്ഥയസ്വ 

ഇമാ രാമാ: സരഥാ: സതൂര്യാ 

ന ഹീദൃശാ ലംഭനീയാ മനുഷ്യ: 

ആഭിര്‍മത്പ്രത്താഭി: പരിചാരയസ്വ 


നചികേതോ മരണം മാനുപ്രാക്ധി: 


നചികേതസ്സേ, എന്തെല്ലാം സുഖങ്ങള്‍ മര്‍ത്ത്യലോകത്തില്‍ 
ദുര്‍ല്ലഭങ്ങളായിരിക്കുന്നുവോ അവയെ എല്ലാം നീ ഇഷ്ടാനു 
സരണം ചോദിച്ചുകൊള്ളുക. ഈ രഥങ്ങളേയും വിവിധ തര 
ത്തിലുള്ള വാദ്യങ്ങളോടുകൂടി സ്വര്‍ഗ്ഗത്തിലെ സുന്ദരരമ 
ണികളേയും സ്വീകരിക്കൂ. അങ്ങനെയുള്ള സുന്ദരികളെ മനു 
ഷ്യര്‍ക്കിടയില്‍ ഒരിടത്തും കാണുക സാധ്യമല്ല, വലിയ വലിയ 
മഹര്‍ഷിമാര്‍പോലും അവര്‍ക്കുവേണ്ടി പ്രലോഭന വശഗരായി 
ത്തീര്‍ന്നിട്ടുണ്ട്‌. ഇവയെല്ലാം നിനക്കു ഞാന്‍ അതിവേഗം 
നല്‍കാം. നീ ഇവയെ സ്വീകരിച്ചു മടങ്ങിപ്പോകു. അവരെ 
ക്കൊണ്ട്‌ നിന്റെ ആവശ്യങ്ങള്‍ നിര്‍വ്വഹിച്ചു കഴിഞ്ഞുകൊള്ളൂ. 
എന്നാല്‍ ആത്മവിദ്യയെപ്പറ്റി മാത്രം നീ ചോദിക്കരുത്‌. 


സംബന്ധം - യമരാജന്‍ ശിഷ്യന്റെമേല്‍ സ്വാഭാവികമായി ദയ 
വുള്ള മഹാനുഭാവിയായ ആചാര്യനാകുന്നു. അദ്ദേഹം പരീ 
ക്ഡണത്തോടുകൂടിത്തന്നെ ഭയവും പടിപടിയായുള്ള സുഖഭോ 
ഗങ്ങളുടെ പ്രലോഭനവും കൊണ്ട്‌, കുറ്റി ഇളക്കി ഉറപ്പിക്കുന്ന 
തുപോലെ നചികേതസ്സിന്റെ വൈരാഗ്യസമ്പന്നമായ ദൃഡനി 
ശ്ചയത്തെ വീണ്ടും കൂടുതല്‍ ഉറപ്പിച്ചു. ആദ്യം കാഠിന്യത്തിന്റെ 
ഭയം കാണിച്ചു. പിന്നീട്‌ ഈ ലോകത്തിലെ സുഖഭോഗസാമ 
ഗ്രികളെ ഒന്നൊന്നായുയര്‍ത്തിക്കാണിച്ചു. അവസാനം സ്വര്‍ഗ്ഗ 
ലോകത്തോടും അവനു വൈരാഗ്യം ഉണ്ടാകുന്നതിന്‌ സ്വര്‍ഗ്ലീ 
യസുഖഭോഗങ്ങളുടെ ചിത്രവും അവന്റെ മുമ്പില്‍ ഉയര്‍ത്തി 
ക്കാണിച്ചു. അനന്തരം പറഞ്ഞു: “നീ ഇവയെല്ലാം ആ ആത്മത 
ത്വസംബന്ധിയായ വരത്തിനു തുല്യം കണക്കാക്കുന്നുണ്ടെ 
ങ്കില്‍ അവയെ ചോദിച്ചുകൊള്ളൂ. എന്നാല്‍ നചികേതസ്സ്‌ ദൃഡഃ 
നിശ്ചയനും സത്യവാനുമായിരുന്നു. ഈ ലോകത്തിലേയും പര 
ലോകത്തിലേയും ഏറ്റവും വലിയ ഭോഗസുഖങ്ങളെ, ആത്മ 
ജ്ഞാന സുഖത്തിന്റെ ഒരു ക്ഷുദ്രാംശത്തോടുപോലും തുലനം 
ചെയ്യുവാന്‍ സാദ്ധ്യമല്ലെന്ന്‌ അവനറിയാമായിരുന്നു. അതുകാ 
രണം അവന്‍ തന്റെ നിശ്ചയത്തെ യുക്തിപൂര്‍വ്വം സമര്‍ത്ഥി 
ച്ചുകൊണ്ട്‌ പൂര്‍ണ്ണവൈരാഗ്യയുക്തമായ വാക്കുകളില്‍ യമരാ 
ജനോടു പറഞ്ഞു - 


26. ശ്വോഭാവാ മര്‍ത്ത്യസ്യ യദന്തകൈതത്‌ 
സര്‍വേന്ദ്രിയാണാം ജരയന്തി തേജ: 
അപി സര്‍വം ജീവിതമല്പമേവ 


തവൈവ വാഹാസ്തവ നൃത്യഗീതേ. 


അല്ലയോ സര്‍വ്വാന്തകനായ യമരാജാവേ, അങ്ങ്‌ എന്റെ 
മുമ്പില്‍ ഉയര്‍ത്തിക്കാണിച്ച സുഖഭോഗ വസ്തുക്കളുടെ മഹി 
മകളെല്ലാം കേവലം ക്ഷണഭംഗുരങ്ങളാകുന്നു. നാളെവരെ നില 
നില്‍ക്കുമോ എന്നുപോലും ഞാന്‍ സംശയിക്കുന്നു. ഇവയുടെ 
സംയോഗത്തില്‍ നിന്നുണ്ടാകുന്ന സുഖങ്ങള്‍ വാസ്തവത്തില്‍ 
സുഖമേ അല്ല, അവ ദുഃഖമത്രേ. ഈ ഭോഗ്യവസ്തുക്കള്‍ 
യാതൊരു ലാഭവും സംഭാവന ചെയ്യുന്നില്ല. മറിച്ചു മനുഷ്യന്റെ 
ഇന്ദ്രിയങ്ങളുടെ തേജസ്സും ധര്‍മ്മവും ഹരിക്കുകയത്രേ ചെയ്യു 
ന്നത്‌. 

അങ്ങ്‌ എനിക്കു നല്‍കുവാനാഗ്രഹിച്ച ദീര്‍ഘജീവിതത്തെ 
അനന്തകാല ജീവിതത്തോടു തുലനം ചെയ്യുമ്പോള്‍ കേവലം 
അല്പം മാത്രമേ ആകുന്നുള്ളൂ. ബ്രഹ്മാവു മുതലായ ദേവന്മാ 


രുടെ ജീവിതവും അല്പകാലത്തേക്കു മാത്രമേയുളളൂ. ng 
ക്കല്‍ അവരും മരിക്കേണ്ടിവരും. എങ്കില്‍ മറ്റുളളവരുടെ 
സ്ഥിതി എന്തായിരിക്കും? അതുകാരണം ഞാനിതൊന്നും ആഗ്ര 
ഹിക്കുന്നില്ല. അങ്ങയുടെ രഥങ്ങള്‍, ആന, കുതിര, രമണിമാര്‍, 
അവരുട നൃത്തങ്ങള്‍ എല്ലാം അങ്ങുതന്നെ കൈവശം വെച്ചു 


കൊളളൂ. 
27. ന വിത്തേന തര്‍പ്പണീയോ മനുഷ്യോ 
ലപ്സ്യാമഹേ വിത്തമരദ്രാക്ഷ്മ ചേത്‌ ത്വാ 
ജീവിഷ്യാമോ യാവദീശിഷ്യസി ത്വം 


വരസ്തുമേ വരണീയഃ സ ഏവ. 


മനുഷ്യന്‍ ധനം കൊണ്ട്‌ ഒരിക്കലും തൃപ്തനാകുന്നില്ലെന്ന്‌ 
അങ്ങറിയുന്നു. അഗ്നിയില്‍ നെയ്യും വിറകും ഇടുന്നതു 
കൊണ്ട്‌ അത്‌ ഒന്നിനൊന്നു ശക്തിയായി ആളിക്കത്തുന്നു. അപ്ര 
കാരം തന്നെ ധനത്തിന്റേയും ഭോഗത്തിന്റേയും പ്രാപ്തി 
കൊണ്ടു ഭോഗാഭിലാഷങ്ഹള്‍ ഒന്നുകൂടി വിശാലമായിത്തീരു 
ന്നു. അവിടെ തൃപ്തി എങ്ങനെയുണ്ടാകും? അവിടെ രാവും 
പകലും അപൂര്‍ണ്ണതയുടേയും അതൃപ്തിയുടേയും അഗ്നി 
ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇപ്രകാരമുള്ള ദുഃഖദായിയായ ധന 
ത്തേയും ഭോഗത്തേയും ബുദ്ധിയുള്ള ആര്‍ക്കും ആവശ്യപ്പെ 
ടുവാന്‍ സാധ്യമല്ല. എനിക്ക്‌ എന്റെ ജീവിതാവശ്യങ്ങള്‍ക്കായി 
എത്രമാത്രം ധനം ആവശ്യമുണ്ടോ അത്രയും ധനം അങ്ങയുടെ 
ദര്‍ശനംകൊണ്ട്‌ സ്വയം പ്രാപ്തമായിത്തീരും. പിന്നെയുള്ളത്‌ 
ദീര്‍ഘ ജീവിതത്തിന്റെ കാര്യമാകുന്നു. അതു മരണാവസ്ഥ 
യില്‍ അങ്ങയുടെ കല്പന വരുന്നതുവരെ എനിക്കു മരണത്തെ 
ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലൊ! തല്‍ക്കാരണങ്ങളാല്‍ മറ്റു വരം 
ചോദിക്കുന്നത്‌ ഉചിതമാണെന്നെനിക്കു തോന്നിയില്ല. അതി 
നാല്‍ എന്റെ പ്രാര്‍ത്ഥന അതേ ആത്മതത്വ വിഷയകമായ വരം 
തന്നെയാണ്‌. എനിക്കതു പിന്‍വലിക്കുവാന്‍ സാധ്യമല്ല. 


സംബന്ധം - ഇപ്രകാരം ഭോഗങ്ങളുടെ തുച്ഛതയെപ്പറ്റി വര്‍ണ്ണി 
ച്ചിട്ടു നചികേതസ്സ്‌ തന്റെ വരത്തിന്റെ മഹത്വത്തെപ്പറ്റി പറഞ്ഞ 
ശേഷം അതു പ്രദാനം ചെയ്യണമേയെന്ന്‌ ദൃഡതയോടുകൂടി 
അഭ്യര്‍ത്ഥിക്കുന്നു - 
28. അജീര്യതാമമൃതാനാമു പേത്യ 
ജീര്യന്‍ മര്‍ത്ത്യ: ക്വധഃസ്ഥ: പ്രജാനന്‍ 
അഭിധ്യായന്‍ വര്‍ണ്ണരതിപ്രമോദാ- 
നതിദീര്‍ഘേ ജീവിതേ കോ രമേത. 
അല്ലയോ യമരാജാവേ, അങ്ങുതന്നെ അരുളിച്ചെയ്താലും. 
അങ്ങയെപ്പോലെ അജരനും അമരനും ആയ മഹാത്മാവിന്റെ 
ദുര്‍ല്ലഭവും അമോഘവുമായ കൂട്ടു ലഭിച്ചിട്ട്‌, ജരാമരണ സ്വഭാ 
വമുള്ള സ്ത്രീകളുടെ സൌന്ദര്യത്തിലും ക്രീഡകളിലും ആമോദ 
പ്രമോദങ്ങളിലും ആസക്തരായി അതുകളുടെ നേരെ ഏതെ 
ങ്കിലും ബുദ്ധിമാന്‍ നോട്ടമിടുമോ? ഈ ലോകത്തില്‍ ദീര്‍ഘ 
കാലം ജീവിക്കുന്നതില്‍ ആര്‍ ആനന്ദം കാണും? 
29. യസ്മിന്നിദം വിചികിത്സന്തി മൃത്യോ 


യത്സാന്വരായേ മഹതി ബ്രുഹി നസ്തത്‌ 


fh 


യോ/യം വരോ ഗുൂഡ്ദമനുപ്രവിഷ്ടോ 


നാന്യം തസ്മാന്നചികേതാ വൃണീതേ. 


നചികേതസ്സ്‌ പറയുന്നു - “ഹേ യമരാജന്‍, ഏതൊരു ആത്മ 
തത്വസംബന്ധിയായ മഹാജ്ഞാനത്തെപ്പറ്റി, മരണാനന്തരം 
ആത്മാവിന്റെ ആസ്തിക്യം ഉണ്ടോ ഇല്ലയോ എന്ന്‌ ആളുകള്‍ 
സംശയം പ്രകടിപ്പിക്കുന്നു വോ, അതിനെ സംബന്ധിച്ച്‌ നിര്‍ണ്ണ 
യാത്മകമായി അങ്ങേയ്ക്ക്‌ അനുഭൂതമായ ജ്ഞാനത്തെ 
എനിക്ക്‌ കൃപാപൂര്‍വ്വം ഉപദേശിച്ചുതരണേ. ഈ ആത്മസംബ 
ന്ധിയായ വരം അത്യന്തം ഗൂഡ്മാകുന്നു, സത്യമാകുന്നു. 
എന്നാല്‍ അങ്ങയുടെ ശിഷ്യനായ നചികേതസ്സ്‌ ഇതൊഴിച്ചു 
മറ്റൊരു വരവും ആഗ്രഹിക്കുന്നില്ല.” 


സംബന്ധം - ഇപ്രകാരം പരീക്ഷകള്‍ നടത്തിക്കഴിഞ്ഞ പ്പോള്‍ 
നചികേതസ്സ്‌ ദൃഡ്മനിശ്ചയനും പരമവൈരാഗ്യവാനും നിര്‍ഭീ 
കനും (്രഹ്മവിദ്യയ്ക്ക്‌ അര്‍ഹനുമാണെന്നു യമരാജനു നിശ്ച 
യമായി. അതിനാല്‍ ബ്രഹ്മവിദ്യോപദേശം ആരംഭിക്കുന്നതിനു 
മുമ്പ്‌ അതിന്റെ മഹത്വത്തെ പ്രകടമാക്കിക്കൊണ്ട്‌ യമരാജന്‍ 
പറഞ്ഞു - 


1. അന്യച്ഛറേയോ/ ന്യദുതൈവ പ്രേയ- 
സ്തേ ഉഭേ നാനാര്‍ത്ഥേ പുരുഷം സിനീത: 
തയോ: ശ്രേയ ആദദാനസ്യ സാധു 


ഭവതി ഹീയത്തേ/ ര്‍ത്ഥാദ്യ ഉ പ്രേയോ വ്ൃയണീതേ!! 


മനുഷ്യശരീരം അന്യ യോനികളെപ്പോലെ കര്‍മ്മഫലം 
അനുഭവിക്കാനായിമാത്രം കിട്ടിയിട്ടുള്ളതല്ല. ഇതുകൊണ്ടു മനു 
ഷ്യര്‍ക്കു ഭാവിയില്‍ സുഖസമ്പാദനത്തിനുള്ള സാധനങ്ങളും 
അനുഷ്ഠിക്കുവാന്‍ സാധിക്കുന്നു. വേദങ്ങളില്‍ സുഖസാധന 
ങ്ങള്‍ രണ്ടായി നിര്‍വചിച്ചിരിക്കുന്നു. 1. ശ്രേയസ്സ്‌-അതായതു 
സദാകാലവും എല്ലാ ദുഃഖങ്ങളില്‍നിന്നും വേദനകളില്‍നിന്നും 
രക്ഷപ്പെട്ട്‌ നിത്യാനന്ദസ്വരൂപമായ പരബ്രഹ്മപുരുഷോത്തമനെ 
പ്രാപിക്കുന്നതിനുള്ള ഉപായം. 2. പ്രേയസ്സ്‌-അതായത്‌ സ്ത്രീ, 
പുത്രന്‍, ധനം, മാളിക ബഹുമാനം, യശസ്സ്‌ മുതലായി ഈ 
ലോകത്തിന്റേയും സ്വര്‍ഗ്ഗലോകത്തിന്റേയുമായി എത്രമാത്രം 
പ്രാകൃതഭോഗവസ്തുക്കളുണ്ടോ അവയെ പ്രാപിക്കുന്നതിനുള്ള 
ഉപായം. ഇപ്രകാരം അതാതിന്റേതായ രീതിയില്‍ മനുഷ്യര്‍ക്കു 
സുഖം ദാനം ചെയ്യുന്നതിനു കഴിവുള്ള ഈ രണ്ടു സാധന 
കളും മനുഷ്യരെ ബന്ധനസ്ഥരാക്കുന്നു. അവരെ അതാതുക 
ളുടെ നേരേ ആകര്‍ഷിക്കുന്നു. അധികം ആളുകളും ഭോഗങ്ങ 
ളില്‍ പ്രത്യക്ഷവും താല്‍ക്കാലികവുമായ സുഖം കണ്ടെത്തു 
ന്നു. ഈ പ്രീതി കാരണം, അതിന്റെ അന്ത്യത്തെപ്പറ്റി ചിന്തി 
ക്കാതെ പ്രേയസ്സിന്റെ നേരെ ആകര്‍ഷിക്കപ്പെടുന്നു. എന്നാല്‍ 
ഏതാനും ഭാഗ്യവാന്മാര്‍ ഭഗവത്‌ കൃപയാല്‍ ഭോഗങ്ങളുടെ ആപാ 
തരമണീയതയും പരിണാമ ദുഃഖത്തിന്റെ രഹസ്യങ്ങളും ഗ്രഹി 
ച്ചിട്ട്‌ അവയില്‍നിന്നും വിരക്തരായി ശ്രേയസ്സാധനകളുടെ 
നേരേ ആകര്‍ഷിക്കപ്പെടുന്നു. ഈ രണ്ടിനത്തിലുംപെട്ട മനുഷ്യ 
രില്‍ ആരു ഭഗവാന്റെ കൃപാപാത്രമായി ശ്രേയസ്സിനെ തനിക്കു 
വേണ്ടി തിരഞ്ഞെടുക്കുന്നുവോ, തല്‍പരതയോടുകൂടി അതി 
ന്റേതായ സാധനകളില്‍ വ്യാപൃതനായി കഴിയുന്നുവോ അവന്‍ 
എല്ലാ പ്രകാരത്തിലും ഉള്ള മംഗളം ഉണ്ടാകും. അവന്‍ എന്നെ 


ന്നേക്കുമായി എല്ലാ ദുഃഖങ്ങളില്‍നിന്നും മുക്തനായി അനന്ത്‌ 
വും, അസീമവുമായ ആനന്ദസ്വരൂപ പരമാത്മാവിനെ പ്രാപി 
ക്കുന്നു. എന്നാല്‍ യാതൊരുത്തന്‍ സാംസാരിക സുഖസാധ 
നകളില്‍ മുഴുകിക്കഴിയുന്നുവോ അവന്‍ തന്റെ മാനവ ജീവി 
തത്തിന്റെ പരമ ലക്ഷ്യമായ പരമാത്മപ്രാപ്തിരുപമായ 

യഥാര്‍ത്ഥ പ്രയോജനം നേടുന്നില്ല. അതിനാല്‍ അവന്‍ ആത്യ 
ന്തികവും നിത്യവുമായ ആനന്ദം ലഭിക്കുന്നില്ല. അവനാകട്ടെ 
ഭ്രമവശാല്‍ സുഖരൂപങ്ങള്‍ എന്ന തോന്നലുണ്ടാക്കുന്ന അനി 
ത്യഭോഗങ്ങള്‍ ലഭിക്കുന്നു. അവ വാസ്തവത്തില്‍ ദുഃഖദായി 

കള്‍തന്നെ ആയിരിക്കുമെങ്കിലും അവന്‍ നിത്യാനന്ദ 

ത്തില്‍നിന്നും ശ്രഷ്ടനായിത്തീരുന്നു. 


2. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേത- 
സ്തന സംപരീത്യ വിവിനക്തി ധീര: 
ശ്രേയോ ഹി ധീരോ/ഭി പ്രേയസോ വൃണീതേ 


പ്രേയോ മന്ദോ യോഗക്ഷേമാദ്‌ വൃണീതേ. 


അധികമാളുകളും പുനര്‍ജ്ജന്മത്തില്‍ വിശ്വാസമില്ലാത്തവ 
രായതുകൊണ്ട്‌ ഈ വിഷയങ്ങളെപ്പറ്റി അധികം ചിന്തിക്കാറി 
ല്ല. അവര്‍ ഭോഗങ്ങളില്‍ ആസക്തരായി തങ്ങളുടെ ദേവദുര്‍ല്ല 
ഭമായ മനുഷ്യജീവിതത്തെ മൃഗതുല്യം ഭോഗസുഖാനുഭവ 
ങ്ങളില്‍ അവസാനിപ്പിക്കുന്നു. എന്നാല്‍ ഏവര്‍ക്കു പുനര്‍ജ്ജ 
ന്മത്തിലും പരലോകത്തിലും വിശ്വാസമുണ്ടോ ആ ചിന്താശീ 
ലരായ മനുഷ്യരുടെ മുമ്പില്‍ ശ്രേയഃ പ്രേയഃപ്രശ്നം വരു 
മ്പോള്‍ അവര്‍ ഇവ രണ്ടിനേയുംപറ്റി ശരിക്കു ചിന്തിക്കുകയും 
ഇവ രണ്ടിനേയും പറ്റി പ്രത്യേകം ഗ്രഹിക്കുന്നതിനു ശ്രമിക്കു 
കയും ചെയ്യുന്നു. ഇവരില്‍ ശ്രേഷ്ഠനും ബുദ്ധിസമ്പന്നനുമാ 
യവന്‍ രണ്ടിന്റേയും തത്വത്തെ പൂര്‍ണ്ണമായി മനസ്സിലാക്കി നീര 
ക്ധീരവിവേകിയായ അരയന്നത്തെപ്പോലെ പ്രേയസ്സിനെ ഉപേ 
ക്ഷിച്ചിട്ട്‌ ശ്രേയസ്സിനെ സ്വീകരിക്കുന്നു. എന്നാല്‍ അല്പബു 
ദ്ധിയായ മനുഷ്യന്‍ തന്റെ വിവേക ശക്തിയുടെ അഭാവം മൂലം 
ശ്രേയസ്സിന്റെ ഫലങ്ങളെ അവിശ്വസിക്കുകയും പ്രത്യക്ഷമായി 
കാണപ്പെടുന്ന ലാകികയോഗക്ഷേമത്തിനുവേണ്ടി, അതിന്റെ 
സിദ്ധിക്കുവേണ്ടി, പ്രേയസ്സിനെ സ്വന്തമാക്കുകയും ലഭ്യമായ 
ഭോഗവസ്തുക്കള്‍ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അപ്രാ 
പ്തമായവയെ പ്രചുരമായ മാത്രയില്‍ കിട്ടുമെന്നു വിചാരിക്കു 
കയും ഇതുതന്നെ യോഗക്ഷേമമെന്നു കരുതുകയും ചെയ്യു 
ന്നു. 


സംബന്ധം - പരമാത്മ പ്രാപ്തിക്കുള്ള സാധനാരൂപമായ 
ശ്രേയസ്സിനെ പ്രശംസിച്ചിട്ട്‌ യമരാജന്‍ സാധാരണ മനുഷ്യരില്‍ 
നിന്നും നചികേതസ്സിനുള്ള വിശേഷതയെ എടുത്തുകാണിച്ചിട്ട്‌ 
അവന്റെ വൈരാഗ്യത്തെ പ്രശംസിച്ചുകൊണ്ടു പറയുന്നു - 
3. സ ത്വം പ്രിയാന്‍ പ്രിയരൂപാംശ്ച കാമാ- 
നഭിധ്യായന്നചികേതോ? ത്യ സ്റാക്ഷീഃ 
നൈതാം സൃങ്കാം വിത്തമയീമവാപ്തോ 
യസ്യാംമജ്ജന്തി ബഹവോ മനുഷ്യാ. 


യമരാജന്‍ പറയുന്നു - “ഹേ നചികേതസ്സേ, നിന്നെ പരീ 
ക്ഷിച്ചിട്ട്‌ നീ വലിയ ബുദ്ധിമാനും വിവേകിയും വൈരാഗ്യസ 


PD 


മ്പന്നനുമാണെന്നു ഞാന്‍ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കു 


ന്നു. സ്വയം വലിയ സമര്‍ത്ഥനും വിവേകിയും താര്‍ക്കികനും 

എന്നൊക്കെ കരുതി നടക്കുന്ന ആളുകള്‍ പോലും വെട്ടിത്തിള 
ങ്ങുന്ന സമ്പത്തുകളുടെ മായാമോഹവലയത്തില്‍ അകപ്പെട്ടു 
പോകുന്നു. അവയേയും നീ നിരാകരിച്ചിരിക്കുന്നു. ഞാന്‍ 

ആകര്‍ഷണമായ ഭാഷയില്‍ തുടര്‍ച്ചയായി പുത്രര്‍, പത്രര്‍, 

ആന, കുതിര, ഗോക്കള്‍, ധം, സമ്പത്ത്‌, ഭൂമി മുതലായി ദുഷ്പ്രാ 
പ്യങ്ങളും ലോഭനീയങ്ങളുമായ ഭോഗങ്ങളെ കാണിച്ചു നിന്നെ 

പ്രലോഭിപ്പിച്ചു. മാത്രമല്ല, സ്വര്‍ഗ്ഗത്തിലെ ദിവ്യഭോഗങ്ങളും 

അനുപമസുന്ദരികളായ സ്വര്‍ഗ്ഗീയ തരുണികളെക്കൊണ്ടുള്ള 
ചിരഭോഗ സുഖത്തിന്റെ പ്രലോഭനവും ഉയര്‍ത്തിക്കാണിച്ചു. 

എന്നാല്‍ നീ അവയെല്ലാം സ്വാഭാവികമായി ഉപേക്ഷിച്ചുകള 

ഞ്ഞു. അതുകാരണം നീ തീര്‍ച്ചയായും പരമാത്മതത്വത്തെ ശ്രവി 
ക്കുന്നതിനു തികച്ചും അധികാരിയായിരിക്കുന്നു.” 


4. ദൂരമേതേ വിപരീതേ വിഷു ചീ 
അവിദ്യായ യാ ച വിദ്യേതി ജ്ഞാതാ 
വിദ്യാഭീപ്സിനം നചികേതസം മന്യേ 


ന ത്വാകാമാ ബഹവോ ലോലുപന്ത. 


ഈ അവിദ്യ, വിദ്യ എന്ന പേരുകളില്‍ പ്രസിദ്ധമായ രണ്ടു 
സാധനകള്‍ പ്രത്യേകം പ്രത്യേകം ഫലങ്ങളെ പ്രദാനം ചെയ്യു 
ന്നവയും പരസ്പരവിരുദ്ധങ്ങളുമാകുന്നു. യാതൊരുത്തനു 
ഭോഗങ്ങളില്‍ ആസക്തിയുണ്ടാകുന്നുവോ അവനു മംഗളസാ 
ധനകളില്‍ പുരോഗമിക്കുവാന്‍ സാധിക്കുന്നില്ല. യാതൊരു 
ത്തന്‍ മംഗളമാര്‍ഗ്ഗത്തിലെ പഥികനായിത്തീരുന്നുവോ അവന്‍ 
ഭോഗങ്ങളുടെ നേരേ ദൃഷ്ടി ഉയര്‍ത്തുന്നില്ല. അവന്‍ നാനാപ്ര 
കാരങ്ങളിലുള്ള ഭോഗങ്ങളേയും ദുഃഖദായകങ്ങളായി കാണു 
കയും അവയെ പരിത്യജിക്കുകയും ചെയ്യുന്നു. നചികേതസ്സേ, 
നീ വിദ്യയെത്തന്നെ അഭിലഷിക്കുന്നു എന്നു ഞാന്‍ വിശ്വസി 
ക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ അനന്തങ്ങളായ സുഖഭോഗ 
ങ്ങള്‍ക്കു നിന്റെ ഹൃദയത്തില്‍ ലേശംപോലും പ്രഭാവം സൃഷ്ടി 
ക്കുവാന്‍ കഴിഞ്ഞില്ല. 


5. അവിദ്യായാമന്തരേ വര്‍ത്തമാനാ: 
സ്വയം ധീരാ: പണ്ഡിതമ്മന്യമാനാ: 
ദന്ദ്രമ്യമാണാ: പരിയന്തി മുഡ്മാ 


അന്ധേനൈവ നീയമാനാ യഥാന്ധാ: 


എപ്പോള്‍ അന്ധനായ മനുഷ്യനു മാര്‍ഗ്ഗദര്‍ശിയായി അന്ധ 
നെത്തന്നെ ലഭിക്കുന്നോ അപ്പോള്‍ അവന്‍ അഭീഷ്ടസ്ഥാന 
ത്തെത്തുവാന്‍ കഴിയാതാവുകയും ഇടയ്ക്കു കാല്‍തട്ടി വീഴു 
കയും, മുള്ളുകള്‍ തറച്ചും കുണ്ടുകുഴികളില്‍ വീണും ഉയര്‍ന്നു 
നില്ക്കുന്ന പാറകളിലും ഭിത്തികളിലും മൃഗങ്ങളുടെമേലും 
തട്ടിമുട്ടിയും നാനാവിധത്തിലുള്ള കഷ്ടതകള്‍ അനുഭവിക്കേ 
ണ്ടതായി വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആ മൂഡ 
ന്മാര്‍ക്കു മൃഗങ്ങളുടേയും പക്ഷികളുടേയും പുഴുക്കുളുടേയും 
യാതനാപൂര്‍ണ്ണമായ യോനികളിലും, ക്രൂരനരകങ്ങളിലും പ്രവേ 
ശിച്ച്‌ അനന്തജന്മങ്ങള്‍വരെ അവസാനമില്ലാത്ത യാതനകള്‍ 
അനുഭവിക്കേണ്ടതായി വരികയും അവര്‍ ബുദ്ധിമാന്മാരും 


K 


വിദ്വാന്മാരുമായി സ്വയം അഹങ്കരിക്കുകയും വിദ്യയുടേയും 
ബുദ്ധിയുടേയും മിഥ്യാഹങ്കാരത്താല്‍ ശാസ്ത്രത്തേയും മഹാ 
പുരുഷന്മാരുടെ വചനങ്ങളേയും അല്പംപോലും വകവ 

യ്ക്കാതെ അവയെ അവഹേളിക്കുകയും പ്രത്യക്ഷ സുഖരൂപ 
ങ്ങള്‍ എന്നു തോന്നിയ ഭോഗങ്ങളെ അനുഭവിക്കുന്നതിലും 

ഉപാര്‍ജ്ജിക്കുന്നതിലും നിരന്തരം വ്യാപൃതരായി മനുഷ്യജീവി 
തത്തിലെ അമൂല്യമായ സമയത്തെ വ്യര്‍ത്ഥമായി നഷ്ടപ്പെടു 
ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 


6. ന സാമ്പരായ: പ്രതിഭാതി ബാലം 
പ്രമാദ്യന്തം വിത്തമോഹേന മൂഡ്ം 
അയം ലോകോ നാസ്തി പര ഇതി മാനീ 


പുനടപുനര്‍വ്വശമാപദ്യതേ മേ. 


ഇപ്രകാരം മനുഷ്യജീവിതത്തിന്റെ മഹത്ത്വത്തെ അറിഞ്ഞു 
കൂടാത്ത അഹങ്കാരിയായ മനുഷ്യന്‍ പ്രപഞ്ച സുഖഭോഗസ 
മ്പത്തുകളുടെ പ്രാപ്തിക്കുവേണ്ടി ധനാദികളില്‍ മോഹിച്ചു 
ജീവിക്കുന്നു. അതായത്‌ ഭോഗങ്ങളില്‍ ആസക്തനായി. പ്രമാദ 
പൂര്‍വ്വം തോന്നിയതുപോലുള്ള ആചരണങ്ങള്‍ അനുഷ്ഠിക്കു 
വാന്‍ തുടങ്ങുന്നു. അവന്റെ ഹൃദയത്തില്‍ പരലോകം തോന്ന 
പ്പെടുന്നില്ല. മരണാനന്തരം, തനിക്കു തന്റെ സമസ്ത കര്‍മ്മങ്ങ 
ളുടേയും ഫലമനുഭവിക്കുന്നതിനു വിവിധയോനികളില്‍ ജന്മ 
മെടുക്കേണ്ടതായി വരുമെന്നുള്ള വിചാരം അവന്റെ മനസ്സില്‍ 
ഉദിക്കുന്നതേയില്ല. ഇവിടെ പ്രത്യക്ഷത്തില്‍ എന്തെല്ലാം കാണ 
പ്പെടുന്നുവോ അതുതന്നെ ലോകം എന്ന്‌ ആ ബുദ്ധിഹീനന്‍ 
കരുതുന്നു. ഇവിടെ എത്രമാത്രം വിഷയസുഖം അനുഭവി 
ക്കാമോ അത്രയും ബുദ്ധിയായിരിക്കും. ഇതിനപ്പുറത്തെന്തുണ്ട്‌? 
പരലോകത്തെ ആരു കണ്ടിരിക്കുന്നു? പരലോകം ആളുകളുടെ 
ഭാവനമാത്രം. ഇവയെല്ലാം മാന്യമായിക്കരുതുന്ന മനുഷ്യന്‍ 
തുടര്‍ച്ചയായി യമരാജന്റെ പിടിയിലകപ്പെടുകയും അദ്ദേഹം 
അവന്റെ കര്‍മ്മങ്ങള്‍ക്കനുസരിച്ച്‌ അവനെ വിവിധയോനികളി 
ലേക്കു തള്ളിവിടുകയും ചെയ്യുന്നു. ജനനമരണ ച്രകത്തില്‍ 
നിന്നും അവനു മോചനമേ ലഭിക്കുന്നില്ല. 


സംബന്ധം - ഇപ്രകാരം വിഷയാസക്തരും പ്രത്യക്ഷവാദി 
കളും ആയ മുഡന്മാരെ നിന്ദിച്ചശേഷം ആത്മതത്വത്തിന്റേയും 
അതിനെ അറിയുകയും ഗ്രഹിക്കുകയും വര്‍ണ്ണിക്കുകയും 
ചെയ്യുന്നവരുടേയും ദുര്‍ല്ലഭതയെ വര്‍ണ്ണിക്കുന്നു. 

7. ശ്രവണായാപി ബഹുഭിര്‍യോ ന ലഭ്യ: 
ശൃണ്വന്തോ/പി ബഹവോ യം ന വിദ്യു: 
ആശ്ചര്യോ വക്താ കുശലോ7 സ്യ ലബ്ധാ 
/ശ്ചര്യോ ജ്ഞാതാ കുശലാനുശിഷ്ടഃ 

ആത്മതത്വത്തിന്റെ ദുര്‍ല്ലഭതയെ ഗ്രഹിപ്പിക്കുന്നതിനു 

വേണ്ടി യമരാജന്‍ പറഞ്ഞു-നചികേതസ്സേ, ആത്മതത്വം 
സാധാരണപോലുള്ള ഒരു കാര്യമല്ല. ലോകത്തില്‍ അധികമാ 
ളുകള്‍ക്കും ആത്മകല്യാണപരമായ കാര്യങ്ങളെപ്പറ്റിയുള്ള 
ചര്‍ച്ചകള്‍ കേള്‍ക്കുന്നതിനുപോലും സാധിക്കുന്നില്ല. പ്രഭാത 


ത്തില്‍ ഉണരുന്നതു മുതല്‍ രാത്രി ഉറങ്ങുന്നതുകൊണ്ടിരിക്കേണ്ട 
ചുറ്റപാടില്‍ അവര്‍ ജീവിക്കുന്നു. അതിനാല്‍ അവരുടെ മനസ്സ്‌ 


എട്ടുയാമങ്ങളിലും വിഷയചിന്തകളില്‍ മുഴുകിക്കഴിയുന്നു. 

അവരുടെ ഹൃദയങ്ങളില്‍ ആത്മതത്വം കേള്‍ക്കുന്നതിനും 

ഗ്രഹിക്കുന്നതിനും ഉള്ള ചിന്ത ഒരിക്കലും ഉദിക്കുന്നില്ല; അഥവാ 
അങ്ങനെ ഒരു സന്ദര്‍ഭം ഉണ്ടാകുകയാണെങ്കില്‍ത്തന്നെ 

അവര്‍ക്കു വിഷയസേവനത്തില്‍നിന്നും ഒരിക്കലും ഒഴിവു 

കിട്ടുന്നുമില്ല. ചിലയാളുകള്‍ കേട്ടു ഗ്രഹിക്കുന്നതു നല്ലതെന്നു 
കരുതി കേള്‍ക്കുന്നു. എന്നാല്‍ അവന്റെ വിഷയഗ്രസ്തമായ 

ഹൃദയത്തിന്‌ അതുവഹിക്കുവാന്‍ സാധിക്കാതെ വരുന്നു. 

അല്ലെങ്കില്‍ മന്ദബുദ്ധിയായതുകാരണം അതു ഗ്രഹിക്കാന്‍ കഴി 
യുന്നില്ല. യാതൊരുത്തര്‍ തീക്ഷ്ണബുദ്ധിയായി കരുതപ്പെടു 
ന്നുവോ അങ്ങനെ ഉള്ളവരില്‍ത്തന്നെ അത്മതത്വത്തെ 

യഥാര്‍ത്ഥരുപത്തില്‍ വര്‍ണ്ണിക്കുവാന്‍ കഴിവുള്ള മഹാപുരു 

ഷന്‍മാര്‍ വളരെ വിരളമായേ കാണപ്പെടുന്നുള്ളു. അത്മത 

ത്വത്തെ പ്രപിച്ചിട്ട്‌ ജീവിതം സഫലമാക്കിയിട്ടുള്ളതും ഒരേ ഒരു 
പുരുഷന്‍ മാത്രമേയുള്ളു. നല്ലതുപോലെ ഗ്രഹിച്ച്‌, ജിവിതം 

സഫലമാക്കിയവരും ജീവിതാനുഭവങ്ങളുള്ളവരും, ആത്മദര്‍ശി 
കളുമായ ആചാര്യന്മാരില്‍നിന്നും ഉപദേശം ലഭിച്ചിട്ട്‌, അതിന 
നുസരമമായി മനനനിദിധ്യാസനത്താല്‍ തത്വത്തിന്റെ സാക്ഷാ 
ത്ക്കാരം നേടുന്ന പുരുഷന്മാരും ലോകത്തില്‍ വളരെ വിരള 

മായേ ഉണ്ടകുന്നുള്ളു. 


സംബന്ധം- ഇനി അത്മജ്ഞാനത്തിന്റെ ദുര്‍ലഭതയുടെ 
കാരണം പറയുന്നു- 


8. ന നരേണാവരേണ പ്രോക്ത ഏഷ 
സുവിജ്ഞേയോ ബഹുധാ ചിന്ത്യമാനഃ 
അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി 


അണീയാന്‍ ഹ്യതര്‍ക്ക്യമണുപ്രമാണാത്‌. 


പ്രകൃതിപര്യന്തമുള്ള സൂക്ഷമതത്വങ്ങളേക്കാള്‍ ഈ അത്മ 
തത്വം സൂക്ഷമമാകുന്നു. ഇതിന്റെ യഥാര്‍ത്ഥ രൂപം ഗ്രഹിപ്പി 
ക്കുന്നതിനു കഴിവുള്ള മഹാന്മാരെ ലഭിക്കുന്നതുവരെ മനു 
ഷ്യര്‍ക്ക്‌ അതില്‍ പ്രവേശനം ലഭിക്കുക അത്യന്തം ദുഷ്ക്കരമാ 
ണ്‌. അത്‌ അത്രയ്ക്കു ഗഹനമാണ്‌. അല്പജ്ഞാനം സാധാരണ 
അറിവുകാരണം ഇതിനെപ്പറ്റി ഉപദേശിക്കുകയും അതിനനുസ 
രിച്ച്‌ വിവിധരീതിയില്‍ ചിന്തിക്കുകയും അഭ്യസിക്കുകയും 
ചെയ്യുകയാണെങ്കില്‍ അതിന്റെ അത്മജ്ഞാന രൂപമായ പലം 
ഉണ്ടാകുന്നില്ല. ആത്മതത്വം അല്പംപോലും മനസ്സിലാക്കു 
വാന്‍ സാധിക്കുകയില്ല. മറ്റുള്ളവരില്‍ നിന്നും ശ്രവിക്കാതെ 
സ്വയം തര്‍ക്കവിതര്‍ക്കയുക്തമായ വിശകലനംകൊണ്ടും ഈ 
ആത്മതത്വം ഗ്രഹിക്കുവാന്‍ സാധിക്കുകയില്ല. എന്നാല്‍ ശ്രവി 
ക്കുക ആവശ്യമാണ്‌. പക്ഷെ ഇതേസംബന്ധിച്ചു നല്ല പരി 
ജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരില്‍നിന്നും വേണം തത്വശ്ര 
വണം നടത്തുവാന്‍. അപ്പോള്‍ തര്‍ക്കത്തിനും അതീതമായ ഈ 
ഗഹനവിഷയത്തില്‍ പരിജ്ഞാനം സിദ്ധിക്കുന്നു. 


9. നൈഷാ തര്‍ക്കേണ മതിരാപനേയാ 
പ്രോക്താന്യേനൈവ സജ്ഞാനായ പ്രേഷ്ഠ 
യാം ത്വമാപ: സത്യധൃതിര്‍ബതാസി 


ത്വാദ്യങ്‌ നോ ഭൂയാന്നചികേത: പ്രഷ്ടാ. 


നചികേതസ്സിനെ പ്രശംസിച്ചുകൊണ്ടു യമരാജന്‍ വീണ്ടും 
പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവനേ. നിന്റെ ഈ പവിത്രമായ 
ബുദ്ധിയും നിര്‍മ്മലമായ നിഷ്ഠയും കണ്ടു ഞാന്‍ അത്യന്തം 
പ്രസന്ന നായിരിക്കുന്നു. ഇപ്രകാരമുള്ള നിഷ്ഠതര്‍ക്കങ്ങ 
ളില്‍നിന്ന്‌ ഒരിക്കലും ലഭ്യമാകുവാന്‍ സാദ്ധ്യമല്ല. അതാകട്ടെ 
ഭഗവത്‌ കൃപയാല്‍ ഏതെങ്കിലും മഹാത്മാവിന്റെ കൂട്ടുകൊണ്ടും 
അദ്ദേഹം മുഖാന്തിരമായുള്ള തുടര്‍ച്ചയായ പരമാത്മാമഹത്വ 
ത്തിന്റെ വിശദവിവേചനം ശ്രവിക്കുന്നതിനുള്ള സൌഭാഗ്യം 
കൊണ്ടും സംസിദ്ധമാകുന്നു. ഇപ്രകാരമുള്ള നിഷ്ഠതന്നെ 
യാണു മനുഷ്യനെ ആത്മജ്ഞാനത്തിനുവേണ്ടി പ്രയത്നിക്കു 
ന്നതിനു പ്രേരിപ്പിക്കുന്നത്‌. നിന്നെ ഞാന്‍ ഇത്രയധികം പ്രലോ 
ഭിപ്പിച്ചിട്ടും സ്വന്തം തീരുമാനത്തില്‍ നീ ദൃഡമായി നിന്നു. 
അതില്‍ നിന്നും വാസ്തവത്തില്‍ യഥാര്‍ത്ഥ ധാരണയില്‍ നീ 
സമ്പന്നനാണെന്നും വ്യക്തമായിരിക്കുന്നു. നചികേതസ്സേ, 
നമുക്കു നിന്നെപ്പോലെ ചോദിച്ചു വാങ്ങുന്ന ജിജ്ഞാസുക്കളെ 
യാണാവശ്യം. 


സംബന്ധം - അപ്പോള്‍ യമരാജന്‍ ഉദാഹരണസഹിതം 
നിഷ്കാമഭാവത്തെ പ്രശംസിച്ചുകൊണ്ടു പറഞ്ഞു: 


10. ജാനാമൃഹം ശേവധിരിത്യനിത്യം 
ന ഹ്യുധ്റുവൈ: പ്രാപ്യതേ ഹി ധ്റുവം തത്‌ 
തതോ മയാ നാചികേതശ്ചിതോ/ ഗ്നി- 


രനിത്യൈര്‍ദ്രവ്യൈ: പ്രാപ്തവാനസ്മി നിത്യം. 


നചികേതസ്സേ! കര്‍മ്മങ്ങളുടെ ഫലസ്വരൂപമായ ഈ ലോക 
ത്തിലേയും പരലോകത്തിലേയും ഭോഗസമൂഹങ്ങളായി ലഭ്യ 
മാകുന്ന നിധികള്‍, അവ എത്രമാത്രം അമൂല്യങ്ങളായിരുന്നാലും 
ഒരു ദിവസം അവ നശിക്കും. അതായത്‌ അവ അനിത്യമാകുന്നു 
എന്നുള്ള കാര്യം ഞാന്‍ നന്നായറിയുന്നു. അതുപോലെ 
അനിത്യ സാധനകളില്‍നിന്നും നിത്യ വസ്തുക്കളെ പ്രാപിക്കു 
വാന്‍ ഒരിക്കലും സാദ്ധ്യമല്ല. ഈ രഹസ്യത്തെ അറിഞ്ഞുകൊ 
ണ്ടുതന്നെ ഞാന്‍ നചികേതാഗ്നിയുടെ ചയനാദി രൂപത്തില്‍ 
ചില യജ്ഞാദി കര്‍ത്തവ്യകര്‍മ്മങ്ങള്‍ അനിത്യ വസ്തുക്കള്‍ 
വഴിയായി എല്ലാ അഭിലാഷങ്ങളോടും ആസക്തിയോടും രഹി 
തമായി കര്‍മ്മബുദ്ധിയോടുകൂടി മാത്രം ചെയ്തിരിക്കുന്നു. 
അനിത്യപദാര്‍ത്ഥങ്ങളെക്കൊണ്ടു കര്‍ത്ത വ്യപാലന സ്വരൂപങ്ങ 
ളായ ഈശ്വരപുജകള്‍ ചെയ്ത്‌ ഞാന്‍ നിത്യസുഖ രൂപനായ 
പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇതു നിഷ്കാമ ഭാവ 
ത്തിന്റെ മഹിമതന്നെയാകുന്നു. 


സംബന്ധം - നചികേതസ്സില്‍ ഈ നിഷ്കാമഭാവം പൂര്‍ണ്ണമായി 
കണ്ടതുകൊണ്ട്‌ അവനെ പ്രശംസിച്ചുകൊണ്ടുതുടരുന്നു. 

1. കാമസ്യാപ്തിം ജഗത: പ്രതിഷ്ഠാം 
ക്രതോരനന്ത്യമഭയസ്യ പാരം 
സ്തോമമഹദുരൂഗായം പ്രതിഷ്ഠാം 
ദൃഷ്ട്വാ ധൃത്യാ ധാരോ നചികേതോ/ ത്യര്സാക്ഷീ. 


നചികേതസ്സേ, നിങ്ങള്‍ എല്ലാവിധത്തിലും ശ്രേഷ്ഠനും 
ബുദ്ധിസമ്പന്നനും നിഷ്കാമനും ആകുന്നു. ഞാന്‍ വരദാന 


N 


മായി നിന്റെ മുമ്പില്‍ വച്ചിരിക്കുന്ന സ്വര്‍ഗ്ഗം എല്ലാ പ്രകാരത്തി 
ലുമുള്ള ഭോഗങ്ങളാല്‍ പരിപൂര്‍ണ്ണവും ജഗത്തിന്റെ ആധാരസ്വ 
രൂപവും യജ്ഞാദിശുഭകര്‍മ്മങ്ങളുടെ അന്തരഹിതമായ 

ഫലവും എല്ലാ ദുഃഖങ്ങളില്‍ നിന്നും ഭയങ്ങളില്‍നിന്നും രഹി 
തവും സ്തുതിക്കപ്പെടുവാന്‍ യോഗ്യവും അത്യന്തം മഹത്വ 

പൂര്‍ണ്ണവുമാകുന്നു. വേദങ്ങളില്‍ അതിന്റെ അനേക വിധത്തി 
ലുള്ള ഗുണങ്ങളെ ഗാനം ചെയ്തിരിക്കുന്നു. അത്‌ അനന്ത 

കാലം നിലനില്‍ക്കുന്നതാകുന്നു. നീ അതിന്റെ മഹത്വത്തെ 

ശരിക്കു ഗ്രഹിച്ചിരുന്നിട്ടും ധൈര്യത്തോടുകൂടി അതിനെ പരി 
തൃജിച്ചിരിക്കുന്നു. നിന്റെ മനസ്സ്‌ അതില്‍ അല്പംപോലും ആസ 
ക്തമായിരുന്നില്ല. നീ സ്വന്തം തീരുമാനത്തില്‍ ദൃഡമായി 

ഉറച്ചുനിന്നു. ഇതു സാധാരണമായ ഒരു സംഗതിയല്ല. അതി 

നാല്‍ നീ വലിയ ബുദ്ധിമാനും, അനാസക്തനും ആത്മതത്വത്തെ 
അറിയുന്നതിനു യോഗ്യനും ആണെന്ന്‌ ഞാന്‍ കരുതുന്നു. 


സംബന്ധം - ഇപ്രകാരം നചികേതസ്സിന്റെ നിഷ്ക്കാമഭാവം 
കൊണ്ട്‌ ഇവന്‍ പരമാത്മാവിന്റെ തത്വജ്ഞാനത്തിന്‌ യഥാര്‍ത്ഥ 
മായ അവകാശിയാണെന്നു യമരാജന്‍ നിശ്ചയിക്കുന്നു. അതി 
നാല്‍ അവന്റെ അന്തദകരണത്തില്‍ പര[്രഹ്മപുരുഷോത്ത 
മന്റെ തത്വത്തെപ്പറ്റി ജിജ്ഞാസ വളര്‍ത്തുന്നതിന്‌ ഇനിയുളള 
രണ്ടു മന്ത്രങ്ങളിലായി പരബ്രഹ്മ പരമാത്മാവിന്റെ മഹിമയെ 
വര്‍ണ്ണിക്കുന്നു. 


12. തം ദുര്‍ദര്‍ശം ഗൂഡ്രമനുപ്രവിഷ്ടം 
ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം 
അദ്ധ്യാത്മയോഗാധി ഗമേന ദേവം 


മത്വാ ധീരോ ഹര്‍ഷശോകന ജഹാതി. 


ഈ സമ്പൂര്‍ണ്ണ ജഗത്ത്‌ അത്യന്തം ദുര്‍ഗ്ഗമവും ഗഹനവു 
മായ ഒരു വനത്തിനു സദൃശമാകുന്നു. എന്നാല്‍ ഈ പരബ്രഹ്മ 
പരമേശ്വരന്‍ പരിപൂര്‍ണ്ണനാകുന്നു. അത്‌ ഇവയിലെല്ലാം 
സര്‍വ്വത്ര പ്രവിഷ്ഠമായിരിക്കുന്നു. അത്‌ എല്ലാവരുടേയും ഹൃദ 
യമാകുന്ന ഗുഹയില്‍ സ്ഥിതിചെയ്യുന്നു. ഇപ്രകാരം നിത്യവും 
ഒന്നിച്ചിരുന്നിട്ടും ആളുകള്‍ക്കു സ്വാഭാവികമായി അറിയുവാന്‍ 
കഴിയുന്നില്ല: എന്തുകൊണ്ടെന്നാല്‍ അതു സ്വന്തം യോഗമാ 
യയുടെ വാക്കുകളില്‍ ഒളിഞ്ഞിരിക്കുന്നു. അത്യന്തം ഗുപ്ത 
മായിരിക്കുന്നു. അതിന്റെ ദര്‍ശനം അത്യന്തം ദുര്‍ലഭമാകുന്നു. 
യാതൊരു ശുദ്ധബുദ്ധി സമ്പന്നനായ സാധകന്‍, തന്റെ മനസ്സി 
നേയും ബുദ്ധിയേയും നിത്യവും നിരന്തരവും അതിന്റെ ചിന്ത 
യില്‍ മഗ്നമാക്കുന്നുവോ അവന്‌ ആ സനാതനദൈവത്തെ 
പ്രാപിച്ചു സദാകാലം ഹര്‍ഷ ശോകരഹിതനായിത്തീരാന്‍ സാധി 
ക്കും. അവന്റെ അന്തഃകരണത്തില്‍ നിന്നും ഹര്‍ഷശോകാദി 
വികാരങ്ങള്‍ സമൂലം നശിച്ചുപോകുന്നു. 


13. ഏതച്ഛൃത്വാ സമ്പരിഗൃഹ്യ മര്‍ത്യഃ 
പ്രവൃഹ്യ ധര്‍മ്മ്യമണുമേതമാപ്യ 
സ മോദതേ മോദനീയം ഹി ലബ്ധ്വാ 
വിവൃതം സദ്മ നചികേതസം മന്യേ. 


ഈ അദ്ധ്യാത്മ വിഷയകമായ ധര്‍മ്മോപദേശത്തെ ആദ്യ 
മായി അനുഭവജ്ഞാനമുള്ള മഹാപുരുഷന്മാരില്‍നിന്നും ശ്രദ്ധാ 


പൂര്‍വ്വം ശ്രവിക്കണം; അനന്തരം അതിനെ മനനം ചെയ്യണട; 

തദനന്തരം ഏകാന്തതയില്‍ അതേപ്പറ്റി ചിന്തിച്ച്‌ ബുദ്ധിയില്‍ 

സ്ഥിരപ്പെടുത്തണം. ഇപ്രകാരം സാധന ചെയ്തതിനുമേല്‍ മനു 
ഷ്യര്‍ക്ക്‌ ആത്മസ്വരുപ്പ്രാപ്തിയുണ്ടാകുമ്പോള്‍ അതായത്‌ 

അവന്‍ ആത്മാവിനെ തത്വത്തോടുകൂടി ഗ്രഹിക്കുമ്പോള്‍ ആന 
ന്ദസ്വരൂപനായ പര(്രഹ്മ പരമാത്മാവിനെ പ്രാപിക്കുന്നു. ആ 
ആനന്ദ മഹാസമുദ്രത്തെ പ്രാപിച്ചിട്ട്‌ അവന്‍ അതില്‍ നിമഗ്ന 

നായിത്തീരുന്നു. ഹേ നചികേതസ്സേ! നിനക്കുവേണ്ടി ആ പരമ 
ധാമത്തിന്റെ വാതില്‍ തുറന്നിട്ടിരിക്കുന്നു. അങ്ങോട്ടു പ്രവേശി 
ക്കുന്നതില്‍നിന്ന്‌ ആര്‍ക്കും നിങ്ങളെ തടയുവാന്‍ സാധ്യമല്ല. 

നിങ്ങള്‍ ബ്രഹ്മ പ്രാപ്തിക്കുള്ള ഉത്തമാവകാശിയായിരിക്കുന്ന 
തായി ഞാന്‍ കരുതുന്നു. 


സംബന്ധം - യമരാജന്റെ മുഖത്തുനിന്നും പരബ്രഹ്മപുരു 

ഷോത്തമന്റെ മഹിമാകേള്‍ക്കുകയും താന്‍ അതിനവകാശിയാ 
ണെന്ന്‌ അറിയുകയും ചെയ്തപ്പോള്‍ നചികേതസ്സിന്റെ മന 

സ്സില്‍ പരമാത്മതത്വമറിയാനുള്ള താല്‍പ്പര്യം ഉല്പന്നമായി. 

അതോടുകൂടി യമരാജന്‍ തന്നെ പ്രശംസിക്കുന്നതുകൂടി കേട്ട 
പ്പോള്‍ അത്യന്തം സങ്കോചത്തോടുകൂടി ചോദിച്ചു - 


14. അന്യത്ര ധര്‍മ്മാദന്യത്രാധര്‍മ്മാദന്യ 
ര്രാസ്മാത്കൃതാകൃതാത്‌ 


അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത്പശ്യസി തദ്വദ. 


നചികേതസ്സ്‌ ചോദിച്ചു: ഭഗവന്‍, അങ്ങ്‌ എന്നില്‍ പ്രസന്ന 
നായിരിക്കുന്നു എങ്കില്‍ അധര്‍മ്മ സംബന്ധരഹിതവും കാര്യ 
കാരണപ്രകൃതിയില്‍നിന്നും വൃത്യസ്തമായും ഭൂതം. വര്‍ത്ത 
മാനം, ഭാവി ഇവജയെല്ലാത്തില്‍നിന്നും ഭിന്നവും ആയി അങ്ങ 
റിഞ്ഞിരിക്കുന്ന പരമാത്മതത്വത്തെ എനിക്കുപദേശിച്ച തേര 


ണമേ. 


15. സര്‍വ്വേ വേദാ യത്‌ പദമാമനന്തി 
തപാംസി സര്‍വ്വാണി ച യദ്‌ വദന്തി 
യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി 


തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത്‌. 


യമരാജന്‍ ഇവിടെ പരബ്രഹ്മ പുരുഷോത്തമനെ പരമ 
(പാപ്യം എന്നു പറഞ്ഞുകൊണ്ടു അതിന്റെ വാചകമായ ഓം 
കാരത്തെ സ്വരൂപമായി ഉപദേശിക്കുന്നു. അദ്ദേഹം പറയുന്നു, 
സമസ്തവേദങ്ങളും നാനാപ്രകാരത്തിലുള്ള ഛന്ദസ്സുകളെ 
ക്കൊണ്ടു യാതൊന്നിനെ പ്രതിപാദിക്കുന്നുവോ സമ്പൂര്‍ണ്ണ 
തപം മുതലായ സാധനകളുടെ ഏകമാത്രവും പരമവുമായ 
ലക്ഷ്യം ഏതൊന്നാണോ ഏതിനെ പ്രാപിക്കുന്നതിനുവേണ്ടി 
യുള്ള ഇച്ഛയാല്‍ സാധകന്‍ നിഷ്ക്കാമപൂര്‍വ്വം ബ്രഹ്മചര്യത്തെ 
അനുഷ്ഠിക്കുന്നുവോ ആ പുരുഷോത്തമ ഭഗവാന്റെ പരമതത്വം 
ഞാന്‍ നിനക്കു സംക്ഷേപമായി ഉപദേശിക്കുന്നു; അതാകുന്നു 
ഓം എന്ന ഈ ഏകാക്ഷരം. 


സംബന്ധം - നാമരഹിതനാണെങ്കിലും പരമാത്മാവ്‌ അനേകം 
പേരുകളാല്‍ വിളിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പേരു 
കളിലും ഓം സര്‍വ്വശ്രേഷ്ഠം എന്നു ഗണിക്കപ്പെടുന്നു. അതി 
നാല്‍ ഇവിടെ നാമത്തിന്റേയും നാമിയുടേയും അഭേദത്തെ പരി 


P 


നി 


ഗണിച്ച്‌ “്രണവ്‌ത്തെ പരബ്രഹ്മ പുരുഷോത്തമന്റെ 
സ്ഥാനത്തു വര്‍ണ്ണിച്ചുകൊണ്ടു യമരാജന്‍ പറയുന്നു - 


16. ഏതദ്ധ്യേവാക്ഷരം ്രഹ്മ ഏതദ്ധ്യേവാ 
ക്ഷരം പരം 


ഏതദ്ധ്യേവോക്ഷരം ജ്ഞാത്വാ യോ 
യദിച്ഛതിതസ്യതത്‌. 


ഈ അവിനാശിയായ പ്രണവം ഓംകാരം തന്നെയാകുന്നു. 
(പരമാത്മാവിന്റെ സ്വരൂപം). ബ്രഹ്മവും അതുതന്നെയാകുന്നു. 
അതായത്‌ ആ ബ്രഹ്മത്തിന്റേയും പര[്രഹ്മത്തിന്റേയും നാമം 
ഓംകാരമെന്നുതന്നെ യാകുന്നു. അതിനാല്‍ ഈ തത്വത്തെ ഗ്രഹി 
ച്ചിട്ട്‌ സാധകന്‍ ഇതുവഴിയായി രണ്ടില്‍ക്കൂടിയും ഏതെങ്കിലും 
അഭീഷ്ടരൂപത്തെ പ്രാപിക്കുവാന്‍ കഴിയുന്നു. 


17. ഏതദാലംബനം ശ്രേഷ്ഠമേതദാലംബനം പരം 


ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ 
മഹീയതേ 


പരമാത്മ പ്രാപ്തിക്കുവേണ്ടി സ്വീകരിക്കുന്ന പലരീതിയി 
ലുള്ള ആലംബനങ്ങളില്‍ പരമശ്രേഷ്ഠവും പരമാവലംബവും 
ഈ ഓംകാരം തന്നെയാകുന്നു. ഇതല്ലാതെ മറ്റു യാതൊരവലം 
ബനവും ഇല്ല. അതായതു പരമാത്മാവിന്റെ ശ്രേഷ്ഠമായ നാമ 
ത്തെത്തന്നെ ശരണം പ്രാപിക്കുക എന്നത്‌ അതിന്റെ 
പ്രാപ്തിക്കുള്ള സര്‍വ്വോത്തമവും അമോഘവുമായ സാധനയാ 
കുന്നു. ഈ രഹസ്യത്തെ ഗ്രഹിച്ചിട്ടു യാതൊരു സാധകന്‍ 
ഭക്തിയും പ്രേമവും ഇതില്‍ അര്‍പ്പിക്കുന്നുവോ അവന്‍ തീര്‍ച്ച 
യായും പരമാത്മാവിനെ പ്രാപിക്കുന്നു. 


സംബന്ധം - ഇപ്രകാരം ഓംകാരത്തെ ബ്രഹ്മം, പരബ്രഹ്മം - 
ഇവ രണ്ടിന്റേയും പ്രതീകമായി പറഞ്ഞിട്ട്‌, നചികേതസ്സിന്റെ 
പ്രശ്നത്തിനനുസരണമായി യമരാജന്‍ ആത്മാവിന്റെ സ്വരൂ 
പത്തെ വര്‍ണ്ണിക്കുന്നു: 
ണ 
18. ന ജായതേ മ്രിയതേ വാ വിപശ്ചി- 
ന്നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്‌ 
അജോ നിത്യ: ശാശ്വതോ/യം പുരാണോ 
ന ഹന്യതേ ഹന്യമാനേ ശരീരേ. 
നിതൃജ്ഞാനരൂപമായ ആത്മാവു മരിക്കുകയോ ജനിക്കു 
കയോ ചെയ്യുന്നില്ല, അതു സ്വയം ഒന്നില്‍ നിന്നുണ്ടായതോ 
ഒന്നിനു കാരണമോ അല്ല. അതായത്‌ അത്‌ ഒന്നിന്റെ കാര്യകാ 
രണമാകുന്നില്ല. അത്‌ അജന്മാവും നിത്യവും സദാ ഏകരസ 
മുള്ളതും പുരാതനവുമാകുന്നു. അതു വൃദ്ധിക്ഷയരഹിതവു 
മാകുന്നു. ശരീരത്തിനു നാശമുണ്ടായാലും അവനു നാശമുണ്ടാ 
കുന്നില്ല. 
൭൨ 


19. ഹന്താ ചേന്മന്യതേ ഹന്തും 
ഹതശ്ചേന്മനൃതേ ഹതം 

ഉഭ ത ന വിജാനീതോ നായം ഹന്തി 
ന ഹന്യതേ. 


യമരാജന്‍ ഇവിടെ ആത്മാവിന്റെ ശുദ്ധസ്വരൂപത്തേയും 


അതിന്റെ നിത്യതയേയും വര്‍ണ്ണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍, സാധകന്‍ തന്റെ നിതൃതയുടെയും നിര്‍വ്വികാരതയു 

ടേയും അനുഭവം ഉണ്ടാകുന്നില്ലയോ അതുപോലെ തന്നെ ശരീ 
രാദികളായ അന്യവസ്തുക്കളില്‍ നിന്നും ഭിന്നമായി കരുതാ 

തിരിക്കുന്നതുവരെ ഈ അനിത്യവസ്തുക്കളോടു വൈരാഗ്യ 

മുണ്ടായി അവന്റെ അന്തഃകരണത്തില്‍ നിത്യതത്വത്തിന്റെ അഭി 
ലാഷം ഉത്ഭവിക്കുന്നില്ല. ജീവാത്മാവു നിത്യചേതനാ ജ്ഞാന 
സ്വരൂപമാകുന്നു. അനിത്യവും വിനാശിയുമായ ജഡശരീര 

ങ്ങള്‍ക്കും ഭോഗങ്ങള്‍ക്കും വാസ്തവത്തില്‍ ഇതുമായി 

യാതൊരു സംബന്ധവുമില്ലെന്നുമുള്ള ദൃസ്മമായ അനുഭൂതി 

അവനുണ്ടാകണം. ഇത്‌ അനാദിയും അനന്തവുമാകുന്നു. 

യാതൊരു കാര്യകാരണങ്ങളും ഇതിനില്ല. അതിനാല്‍ ഇതു ജന 
നമരണ രഹിതവും സദാ ഏകവും സര്‍വ്വഥാ നിര്‍വ്വികാരവും 

ആകുന്നു. ശരീരത്തിന്റെ നാശംകൊണ്ട്‌ ഇതിനു നാശം സംഭ 

വിക്കുന്നില്ല. ഇത്‌ മരിക്കുമെന്നും മരിപ്പിക്കുമെന്നും ആരെ 

ങ്കിലും കരുതുന്നവരുണ്ടെങ്കില്‍ അവര്‍ വാസ്തവത്തില്‍ ആത്മ 
സ്വരൂപത്തെ അറിയുന്നില്ല. അവര്‍ സര്‍വ്വഥാ ശ്രമത്തില്‍ കഴി 

ഞ്ഞുകൂടുന്നു. അവര്‍ പറയുന്നത്‌ ആരും ശ്രദ്ധിക്കേണ്ട ആവ 
ശ്യമില്ല. യഥാര്‍ത്ഥത്തില്‍ ആത്മാവ്‌ ആരെയും കൊല്ലുന്നുമില്ല; 
ആര്‍ക്കും അതിനെ കൊല്ലുവാനും സാധിക്കുന്നില്ല. 


സാധകനു ശരീരത്തിന്റേയും ഭോഗങ്ങളുടേയും അനിത്യ 
തയേയും തന്റെ ആത്മാവിന്റെ നിതൃതയേയും ചിന്തിച്ചിട്ട്‌ ഈ 
അനിത്യ ഭോഗങ്ങളിലുള്ള സുഖത്തിന്റെ ആശയത്തെ ത്യജി 
ച്‌, സദാ തന്നോടുകൂടി വസിക്കുന്ന നിത്യസുഖ സ്വരൂപനായ 
പരബ്രഹ്മപുരുഷോത്തമനെ പ്രാപിക്കുന്നതിന്‌ അഭിലാഷമുള്ള 
വനായിത്തീരണം. 


സംബന്ധം - ഇപ്രകാരം ആത്മതത്വത്തിന്റെ വര്‍ണ്ണന വഴി നചി 

കേതസ്സിന്റെ അന്തഃകരണത്തില്‍ പരബ്രഹ്മപുരുഷോത്തമന്റെ 
തത്വത്തെപ്പറ്റിയുളള ജിജ്ഞാസയുണര്‍ത്തിയിട്ടു യമരാജന്‍ പര 
മാത്മാവിന്റെ സ്വരൂപത്തെ വര്‍ണ്ണിക്കുന്നു. 


20. അണോരണീയാന്മഹതോ മഹീയാ- 
നാത്മാസ്യ ജന്തോര്‍നിഹിതോ ഗുഹായാം. 
തമ്ര്രതു: പശ്യതി വീതശോകോ 


ധാതുപ്രസാദാന്മ ഹിമാനമാത്മനാഃ 


ഇതിനു മുന്‍പുതന്നെ ജീവാത്മാവിന്റെ ശുദ്ധമായ സ്വരൂ 
പത്തെ വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. ഈ മന്ത്രത്തില്‍ അതിനു “ജന്തു” എന്നു 
പേരു കൊടുത്തിട്ട്‌ അതിന്റെ വൃദ്ധാവസ്ഥയെ വ്യക്തമാക്കിയി 
രിക്കുന്നു. അതായത്‌ പരബ്രഹ്മപുരുഷോത്തമന്‍ ആ ജീവാത്മാ 
വിന്റെ അത്യന്തം നികടവര്‍ത്തയായി സ്ഥിതിചെയ്യുന്നെങ്കിലും 
അതിന്റെ നേരേ ഒരിക്കല്‍ പോലും ദൃഷ്ടിയുയര്‍ത്തി ശ്രദ്ധി 
ക്കാറില്ല. അത്‌ മോഹങ്ങളില്‍ മുഴുകി എല്ലാം മറന്നു കഴിയു 
ന്നു. ഈ കാരണം കൊണ്ടുതന്നെ “ജന്തു” മനുഷ്യശരീരം ലഭി 
ച്ചിട്ടും കീട പതംഗങ്ങളായ തുച്ഛരപാണികളെപ്പോലെ തന്റെ 
ദുര്‍ലഭമായ ജീവിതംവ്യര്‍ത്ഥമായി നശിപ്പിച്ചു കളയുന്നു. 
യാതൊരു സാധകന്‍ പൂര്‍വ്വോക്തമായ വിവേചനമനുസരിച്ച്‌ 
സ്വയം നിത്യചേതനാസ്വരുപം എന്നു കരുതി എല്ലാ പ്രകാരത്തി 
ലുമുള്ള ഭോഗാഭിലാഷങ്ങളില്‍ നിന്നു രഹിതനായും ശോകര 


ഇ 


ഹിതനായും തീരുന്നുവോ അവന്‍ പരമാത്മ കൃപയാല്‍ പര 
ബ്രഹ്മ പുരുഷോത്തമന്‍ അണുവില്‍ അണുവും മഹത്തില്‍ 
മഹത്തും സര്‍വ്വവ്യാപിയും ആണെന്നുള്ള പരബ്രഹ്മമഹിമയെ 
ഗ്രഹിച്ചിട്ട്‌ സാക്ഷാത്ക്കാരം പ്രാപിക്കുന്നുവെന്ന്‌ അനുഭവിച്ച 
റിയുന്നു. ഇവിടെ “ധാതു പ്രസാദാത്‌' - എന്നതിന്റെ അര്‍ത്ഥം 
“പരമേശ്വരന്റെ കൃപ എന്നും “ധാതു” എന്ന വാക്കിനര്‍ത്ഥം 
“സര്‍വ്വാധാര പരമാത്മാവ്‌” എന്നും അംഗീകരിക്കുന്നു. 


21. ആസീനോ ദുരം ്വജതി 
ശയാനോ യാതി സർവതഃ! 
കസ്തം മദാമദം ദേവം 


മദന്യോ ജ്ഞാതുമര്‍ഹതി. 


പരബ്രഹ്മ പരമാത്മാവ്‌ അചിന്ത്യ ശക്തിയും വിരുദ്ധധര്‍മ്മാ 
ശ്രയിയും ആകുന്നു. ഒരേ സമയം തന്നെ അദ്ദേഹത്തില്‍ 
വിരുദ്ധ ധര്‍മ്മങ്ങളുടെ ലീലകള്‍ സംഭവിക്കുമോ. അതിനാല്‍ 
അദ്ദേഹം ഒരേ സമയത്ത്‌ സൂക്ഷ്മാല്‍ സൂക്ഷ്മവും മഹത്തില്‍ 
മഹത്തും ആയി അറിയപ്പെടുന്നു. ആ പരമേശ്വരന്‍ തന്റെ നിത്യ 
പരമ ധാമത്തില്‍ വിരാജിച്ചുകൊണ്ട്‌ ഭക്താധിനനായി ഭക്തന്മാ 
രുടെ വിളികേട്ട്‌ ബഹുദൂരം സഞ്ചരിക്കുന്നു. പരമ ധാമത്തില്‍ 
അധിവസിക്കുന്ന പാര്‍ഷദഭക്തന്മാരുടെ ദൃഷ്ടിയില്‍ അദ്ദേഹം 
ശയിച്ചുകൊണ്ട്‌ എല്ലാ ദിക്കുകളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കു 
ന്നു. അല്ലെങ്കില്‍ ആ പരമാത്മാവ്‌ സര്‍വ്വദാ സര്‍വ്വത്ര സ്ഥിതി 
ചെയ്യുന്നു. ഇരിക്കുന്നിടത്തും, ദൂരെ പോയാല്‍ അവിടയും, 
ഉറങ്ങുമ്പോള്‍ അവിടെയും അദ്ദേഹംഉണ്ട്‌. അദ്ദേഹത്തിന്റെ 
സര്‍വ്വവ്യാപകത ഇതാകുന്നു. അദ്ദേഹം സര്‍വ്വത്ര എല്ലാരൂപങ്ങ 
ളിലും നിത്യവും തന്റേതായ മഹിമയിലും സ്ഥിതിചെയ്യുന്നു. 
ഇപ്രകാരം അലരകികപരമൈശ്വര്യസ്വരൂപനായിരുന്നിട്ടും അദ്ദേ 
ഹത്തിനു തന്റെ ഐശ്വര്യത്തില്‍ ലേശംപോലും അഹങ്കാരമി 
ല്ല. ആ പരമേശ്വരനെ അറിയുന്നതിനുള്ള അവകാശം (ആത്മ 
തത്വജ്ഞ നായ യമരാജനു തുല്യം) എനിക്കല്ലാതെ മറ്റാര്‍ക്കാണു 
സാധിക്കുന്നത്‌. 


സംബന്ധം - ഇനി ഇപ്രകാരമുള്ള ആ പരമേശ്വരന്റെ മഹി 
മയെ അറിയിക്കുന്ന പുരുഷനെ തിരിച്ചറിയുന്ന കാര്യം പറ 
യുന്നു - 


22. അശരീരം ശരീരേഷു 
അനവസ്ഥേഷ്വവസ്ഥിതം 
മഹാന്തം വിഭുമാത്മാനം 


മത്വാ ധീരോ ന ശോചതി. 


ജീവികളുടെ ശരീരം അനിത്യവും വിനാശ സ്വഭാവത്തോ 
ടുകൂടിയതും ആകുന്നു. അതിന്‌ പ്രതിക്ഷണം പരിവര്‍ത്തനം 
സംഭവിച്ചുകൊണ്ടിരിക്കും. അതിലെല്ലാം സമഭാവത്തോടുകൂടി 
സ്ഥിതിചെയ്യുന്ന പരബ്രഹ്മപുരുഷോത്തമന്‍ ഈ ശരീരങ്ങളാല്‍ 
സര്‍വഥാ രഹിതനും അശരീരനും ആകുന്നു. ഈ കാരണം 
കൊണ്ടുതന്നെ അദ്ദേഹം നിത്യനും അചലനുമാകുന്നു. പ്രാകൃത 
ദേശകാല ഗുണാദികളാല്‍ അപരിച്ഛിന്നനായ ആ മഹാനും 
സര്‍വ്വവ്യാപിയും എല്ലാത്തിന്റേയും ആത്മ സ്വരൂപവുമായ പര 
മേശ്വരനെ അറിഞ്ഞ തിനുശേഷം ജ്ഞാനിയായ മഹാപുരുഷന്‍ 


ഒരിക്കലും യാതൊരു കാരണവശാലും ee 
ശോകം പ്രകടിപ്പിക്കുന്നില്ല. ഇതു തന്നെയാണ്‌ അങ്ങനെയുള്ള 
ആളിന്റെ ലക്ഷണം. 


സംബന്ധം - ഇനി ആ പരമാത്മാവിനെ സ്വന്തം പുരുഷാർത്ഥം 
കൊണ്ട്‌ ആരും പ്രാപിക്കുന്നില്ല. മറിച്ച്‌ അത്‌ ആരെ സ്വീകരിക്കു 
ന്നുവോ അവനു മാത്രം ലഭിക്കുന്നു. അതിനെപ്പറ്റി പറയുന്നു - 


23. നായമാത്മാ പ്രവചനേന ലഭ്യോ 

നമേധയാ ന ബഹുനാ ശ്രുതേന! 

യമേവൈഷ, വൃണുതേ തേന ലഭ്യ- 
സ്തസ്യൈഷ ആത്മാ വിവൃണുതേ തനുംസ്വാം. 


ഞാന്‍ ഏതൊരു പരമേശ്വരനെപ്പറ്റി വര്‍ണ്ണിച്ചുകഴിഞ്ഞിരി 
ക്കുന്നുവോ, അദ്ദേഹത്തെ, ശാസ്ത്രങ്ങള്‍ പഠിച്ചിട്ട്‌ മനോഹര 
ങ്ങളായ ഭാഷണങ്ങളില്‍ പമാത്മതത്വത്തിന്റെ നാനാപ്രകാരങ്ങ 
ളിലുള്ള വര്‍ണ്ണനകള്‍ നടത്തുന്നവനോ തര്‍ക്കശീലന്മാരായ 
ബുദ്ധിജീവികള്‍ക്കോ ബുദ്ധിമാനാണെന്നുള്ള അഹങ്കാര പ്രമ 
ത്തതയില്‍ നിന്നുല്‍ഭൂതമായ തര്‍ക്കം മുഖാന്തിരം വിവേചിച്ചിട്ട്‌ 
അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനു ശ്രമിക്കുന്നവനോ പരമാത്മാ 
വിനെ സംബന്ധിച്ചു വളരെയധികം കേട്ടിട്ടുള്ളവനോ പ്രാപി 
ക്കുവാന്‍ സാധിക്കുന്നതല്ല. യാതൊരുത്തനെ അദ്ദേഹം സ്വയം 
സ്വീകരിക്കുന്നുവോ യാതൊരുത്തന്‌ അദ്ദേഹത്തെപ്പറ്റി ഉല്‍ക്ക 
ടമായ അഭിനിവേശമുണ്ടോ യാതൊരുത്തന്‌ അദ്ദേഹത്തെക്കൂ 
ടാതെ ജീവിക്കുവാന്‍ സാധിക്കാതിരിക്കുന്നുവോ യാതൊരു 
ത്തന്‍ തന്റെ ബുദ്ധിശക്തിയിലും സാധനകളിലും ആശ്രയം 
വെയ്ക്കാതെ അദ്ദേഹത്തിന്റെ കൃപയെ മാത്രം പ്രതീക്ഷിച്ചു 
കൊണ്ടിരിക്കുന്നുവോ ഇപ്രകാരം കൃപാനിര്‍ഭരന്മാരായ സാധ 
കന്മാരുടെമേല്‍ പരമാത്മാവ്‌ കൃപ കാണിക്കുകയും യോഗമാ 
യയുടെ മറ മാറ്റിയിട്ട്‌ അവന്റെ മുമ്പില്‍ സ്വന്തരുപം പ്രകടമാ 
ക്കിക്കാണിക്കുകയും ചെയ്യുന്നു. 


സംബന്ധം - ഇനി പരമാത്മ പ്രാപ്തി ആര്‍ക്കുണ്ടാകുന്നു 
എന്നു പറയുന്നു - 


24. നാവിരതോ ദുശ്ചരിതാ- 
ന്നാശാന്തോ നാസമാഹിത: 
നാശാന്ത മാനസോ വാപി 
പ്രജ്ഞാനേനൈനമാപ്നുയാത്‌ 


വ്യാഖ്യാനം - യാതൊരുത്തന്‍ ദുരാചരണങ്ങളില്‍ വിരക്തനായി 
അവയെ പരിത്യജിക്കുന്നില്ലയോ യാതൊരുത്തന്റെ മനസ്സ്‌ പര 
മാത്മാവിനെ ഉപേക്ഷിച്ച്‌ ദിനരാത്രങ്ങളില്‍ ഭോഗസുഖങ്ങളില്‍ 
അലഞ്ഞുതിരിയുന്നുവോ പരമാത്മാവില്‍ വിശ്വാസമില്ലാതെ 
യാതൊരുത്തന്‍ സദാ അശാന്തനായി ജീവിക്കുന്നുവോ യാതൊ 
രുത്തന്റെ മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍ ഇവ നിയന്ത്രണ വിധേ 
യമായിരിക്കുന്നില്ലയോ അങ്ങനെയുള്ള മനുഷ്യന്‍ സൂക്ഷ്മബു 
ദ്ധിയോടുകൂടി ആത്മവിചാരം ചെയ്തുകൊണ്ടിരുന്നാല്‍ 
പോലും പരമാത്മാവിനെ പ്രാപിക്കുവാന്‍ സാധിക്കുന്നില്ല. 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ പരമാത്മാവിന്റെ അസീമമായ 
ആദരവിനു പാത്രമായിത്തീരുന്നില്ല; അതിനെ അവഹേളിച്ചു 
കൊണ്ടു ജീവിക്കുന്നു. അതിനാല്‍ അവന്‍ പരമാത്മാവിന്റെ 


I 


ഇ 


കൃപിയ്ക്കവകാശിയായിത്തീരുന്നില്ല. 


സംബന്ധം - പരബ്രഹ്മ പരമേശ്വരന്റെ തത്വങ്ങളെ ശ്രവിച്ചിട്ടും 
ബുദ്ധിയുപയോഗിച്ചു മനനം ചെയ്തിട്ടും മനുഷ്യന്‌ അതു ഗ്രഹി 
ക്കുവാന്‍ എന്തുകൊണ്ടു സാധിക്കുന്നില്ല? അതേസംബന്ധിച്ചു 
പറയുന്നു - 


25. യസ്യ ബ്രഹ്മ ച ക്ഷത്രം ച 
ഉഭേ ഭവത ഓദന: 
മൃത്യൂര്‍യസ്യോപസേചനം 


ക ഇത്ഥാ വേദ യത്ര സ. 


മനുഷ്യശരീരങ്ങളില്‍ ധര്‍മ്മസ്വഭാവമുള്ള ര്രാഹ്മണ 
ന്റേയും ധര്‍മ്മരക്ഷാസ്വഭാവമുള്ള ക്ഷത്രിയന്റേയും ശരീരങ്ങള്‍ 
പരമാത്മാവിന്റെ പ്രാപ്തിക്കുവേണ്ടി അത്യധികം ഉത്തമം എന്നു 
കരുതുന്നു. എന്നാല്‍ അവയും ആ കാലസ്വരൂപനായ പരമേ 
ശ്വരനു ഭോജനമായിത്തീരുന്നു. പിന്നെ മറ്റു സാധാരണ മനു 
ഷ്യശരീരങ്ങളുടെ കഥ എന്തായിരിക്കും? എല്ലാത്തിനേയും 
സംഹരിക്കുന്ന മൃത്യുദേവന്‍പോലും ആ പരമേശ്വരന്റെ ഭോജ 
നത്തോടുകൂടി ചേര്‍ക്കപ്പെടുന്ന ചട്ട്നിയും പച്ചക്കറികളും 
പോലെയാകുന്നു. ഇങ്ങനെ ബ്രാഹ്മണ ക്ഷത്രിയാദി സമസ്ത 
ജീവികളുടേയും സ്വയം മൃത്യുവിന്റേയും സംഹാരകനും 
ആശ്രയദാതാവും ആയ പരമേശ്വരനെ ഏതെങ്കിലും മനുഷ്യന്‌ 
ഈ അനിത്യ മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍ വഴിയായി അത്യ 
ജേഞയവസ്തുക്കളേപ്പോലെ എങ്ങനെ തിരിച്ചറിയുവാന്‍ കഴി 
യുന്നു. അഖിലത്തേയും അറിയുന്നവനെ തിരിച്ചറിയുന്നതി 
നുള്ള സാമര്‍ത്ഥ്യം ആര്‍ക്കുണ്ട്‌? അതായത്‌ (പൂര്‍വ്വോക്തമായ 
23-ാം മന്ത്രമനുസരിച്ച്‌) പരമാത്മാവ്‌ ആരെ തന്റെ കൃപാപാത്ര 
മാക്കി സ്വതത്വങ്ങള്‍ ഗ്രഹിപ്പിക്കുവാനാഗ്രഹിക്കുന്നുവോ 
അവനു മാത്രമേ അദ്ദേഹത്തെ അറിയുവാന്‍ സാധിക്കുകയു 
ള്ളൂ. ഏതെങ്കിലും സ്വന്തം ശക്തികൊണ്ട്‌ അദ്ദേഹത്തെ 
യഥാര്‍ത്ഥരൂപത്തില്‍ ഹൃദിസ്ഥമാക്കുവാന്‍ സാധ്യമല്ല; എന്തു 
കൊണ്ടെന്നാല്‍ അദ്ദേഹം ലരകികജ്ഞേയ വസ്തുക്കളെ 
പ്പോലെ ബുദ്ധിയുപയോഗിച്ചു തിരിച്ചറിയുന്നതില്‍ എത്തുപെ 
ടുന്നതായിരിക്കുന്നില്ല. 


സംബന്ധം - രണ്ടാം ഭാഗത്തില്‍ ജീവാത്മാവിന്റേയും പരമാ 

ത്മാവിന്റേയും സ്വരൂപങ്ങളെ പ്രത്യേകം പ്രത്യേകം വര്‍ണ്ണിക്കു 
കയും അതു ഗ്രഹിച്ചിട്ടു ബ്രഹ്മത്തെ പ്രാപിക്കുന്നതുകൊണ്ടു 

സിദ്ധമാകുന്ന ഫലത്തെപ്പറ്റി പറയുകയും ചെയ്തിരിക്കുന്നു. 

ചുരുക്കത്തില്‍ യാതൊരുത്തനെ പരമാത്മാവു സ്വീകരിക്കു 

ന്നുവോ അവനു മാത്രമേ അദ്ദേഹത്തെ അറിയുവാന്‍ കഴിയു 

ന്നുള്ളൂ. എന്നാല്‍ പരമാത്മാവിനെ പ്രാപിക്കുന്നതിനുള്ള സാധ 
നകളെ അതില്‍ സ്പഷ്ടമായി വിവരിച്ചിട്ടില്ല. അതിനാല്‍ സാധ 
നകളെ വിശദീകരിക്കുന്നതിനുവേണ്ടി മൂന്നാം ഭാഗം ആരംഭി 
ച്ചുകൊണ്ട്‌ യമരാജന്‍ ആദ്യ മന്ത്രത്തില്‍ ജീവാത്മാവിന്റേയും 
പരമാത്മാവിന്റേയും നിത്യസംബന്ധവും നിവാസസ്ഥാനവും 
പറഞ്ഞിരിക്കുന്നു. 


1. ജതം പിബന്തന സുകൃതസ്യ ലോകേ 


ഗുഹാം പ്രവിഷ്ട പരമേ പരാര്‍ദ്ധേ 


K 


ഛായാതപ ബ്രഹ്മവിദോ വദന്തി 
പഞ്ചാഗ്നയോ യേ ച ത്രിണാചികേതാഃ 


യമരാജന്‍ ഇവിടെ ജീവാത്മാവിന്റേയും പരമാത്മാവിന്റേ 
യും. നിത്യസംബന്ധത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടു പറ 
യുന്നു ബ്രഹ്മവേത്താക്കളായ മഹാജ്ഞാനികളും യജ്ഞാദി 
മംഗളകര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്ന ആസ്തികമഹാജനങ്ങളും 
- എല്ലാവരും ഒരേ സ്വരത്തില്‍ പറയുന്നു. “ഈ മനുഷ്യശരീരം 
വളരെ ദുര്‍ല്ലഭമായ ഒന്നാണ്‌. പൂര്‍വ്വജന്മാര്‍ജ്ജിതമായ അനേകം 
പുണ്യകര്‍മ്മങ്ങള്‍ നിമിത്തമായി പരമകൃപാലുവായ പരമാ 
ത്മാവു കൃപാപരവശനായി ജീവികള്‍ക്ക്‌ അവയുടെ മംഗളസ 
മ്പാദനത്തിനായി ഈ ശ്രേഷ്ഠമായ ശരീരത്തെ പ്രദാനം ചെയ്യു 
കയും പിന്നെ ഈ ജീവാത്മാവിനോടൊത്തുതന്നെ സ്വയം 
അതിന്റെ തന്നെ ഹൃദയാന്തര്‍ഭാഗത്ത്‌ - പരബ്രഹ്മത്തിന്റെ നിവാ 
സരൂപമായ ശ്രേഷ്ഠസ്ഥാനത്ത്‌ - അന്തര്യാമിയായി പ്രതിഷ്ഠി 
തമായിരിക്കുകയും, ചെയ്യുന്നു. മാത്രമല്ല, അവ രണ്ടും അവിടെ 
ഒന്നോടൊന്നിച്ച്‌ സത്യത്തെ പാനം ചെയ്യുന്നു. ശുഭകര്‍മ്മ 
ങ്ങള്‍ക്കാവശ്യമായ സത്‌ ഫലത്തെ അനുഭവിക്കുകയും ചെയ്യു 
ന്നു. തീര്‍ച്ചയായും രണ്ടിന്റേയും അനുഭവങ്ങളില്‍ വലുതായ 
അന്തരം ഉണ്ട്‌. (പരമാത്മാവ്‌ അസംഗവും അഭോക്താവും 
ആകുന്നു.) ഓരോ ജീവിയുടേയും ഹൃദയത്തില്‍ വസിച്ചു 
കൊണ്ട്‌ അതിന്റെ ശുഭകര്‍മ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നത്‌ 
അജന്മാവായിരുന്നിട്ടും ജന്മം സ്വീകരിക്കുന്നതുപോലെയുള്ള 
അദ്ദേഹത്തിന്റെ ലീലാവിലാസം മാത്രമാകുന്നു. അതിനാല്‍ 
അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തില്‍ ആസ്വ 
ദിക്കുന്നില്ല. അല്ലെങ്കില്‍, ഒന്നുകൂടി പറഞ്ഞാല്‍ പരമാത്മാവു 
സത്യത്തെ പാനം ചെയ്യിക്കുന്നു. ശുഭകര്‍മ്മങ്ങളുടെ ഫലം 
അനുഭവിപ്പിക്കുന്നു. ജീവാത്മാവു പാനം ചെയ്യുന്നു. എന്നാല്‍ 
ഫലഭോഗ സമയത്തു ജീവാത്മാവ്‌ അസങ്ഗമായിരിക്കുന്നില്ല. 
അത്‌ അഹങ്കാരത്തോടുകൂടി സുഖത്തെ ഉപഭോഗം ചെയ്യുന്നു. 
ഇപ്രകാരം ഒന്നിച്ചിരുന്നിട്ടുകൂടി ജീവാത്മാവും പരമാത്മാവും 


വെയിലും നിഴലുംപോലെ പരസ്പരം ഭിന്നമായിരിക്കുന്നു. 
ജീവാത്മാവു നിഴല്‍പോലെ അല്പ പ്രകാശത്തോടുകൂടിയതും 
അല്പജ്ഞവും ആകുന്നു. പരമാത്മാവു വെയില്‍പോലെ 
പൂര്‍ണ്ണപ്രകാശയുക്തവും സര്‍വ്വജ്ഞയും ആകുന്നു. നിഴലില്‍ 
കാണുന്ന അല്പപ്രകാശം എപ്രകാരം പൂര്‍ണ്ഠരപകാശരൂപമായ 
വെയിലിന്റേതായിരിക്കുന്നുവോ അതുപോലെ ജീവാത്മാവില്‍ 
നിലനില്‍ക്കുന്ന അല്പജ്ഞാനം പോലും പരമാത്മാവിന്റേതു 
തന്നെയാകുന്നു. 


ഈ രഹസ്യം ഗ്രഹിച്ചിട്ട്‌, മനുഷ്യര്‍ തങ്ങളുടേതായ ശക്തി 
യില്‍ ഒരു പ്രകാരത്തിലും അഹങ്കരിക്കാതെ അന്തര്യാമീരൂപ 
ത്തില്‍ സര്‍വ്വദാ തങ്ങളുടെ ഹൃദയങ്ങളില്‍ നിവസിക്കുന്നു. പര 
മാത്മീയ പരമ കൃപാലുവായ പരമാത്മാവിനെ നിത്യവും നിര 
ന്തരവും ചിന്തിച്ചുകൊണ്ടു കഴിയണം. 


സംബന്ധം - പരമാത്മാവിനെ ഗ്രഹിക്കുന്നതിനും പ്രാപിക്കു 
ന്നതിനുള്ള സര്‍വ്വോത്തമമായ സാധന “അദ്ദേഹത്തെ ഗ്രഹി 
ക്കുന്നതിനും പ്രാപിക്കുന്നതിനുമുള്ള ശക്തി പ്രദാനം ചെയ്യേ 
ണമേ” എന്ന്‌ അദ്ദേഹത്തോടു പ്രാര്‍ത്ഥിക്കുക മാത്രമാകുന്നു. 
ഈ സംഗതി യമരാജന്‍ സ്വയം പ്രാര്‍ത്ഥിച്ചുകൊണ്ടു വ്യക്ത 


മാക്കുന്നു. 


I 


= 


2. യഃ സേതുരീജാനാനാമക്ഷരം ബ്രഹ്മ യത്‌ പരം 


അഭയം തിതീര്‍ഷതാം പാരം നാചികേതം 
ശകേമഹി. 


യമരാജന്‍ പറയുന്നു. “അല്ലയോ പരമാത്മാവേ, ഞങ്ങള്‍ക്ക്‌ 
നിഷ്ക്കാമഭാവത്തോടുകൂടി യജ്ഞാദിശുഭ കര്‍മ്മങ്ങള്‍ നടത്തു 
ന്നതിനുള്ള വിധികള്‍ നന്നായി ഗ്രഹിക്കുന്നതിനും അങ്ങയുടെ 
ആജ്ഞാപാലനാര്‍ത്ഥം അവയെ അനുഷ്ഠിച്ച്‌ അങ്ങയുടെ പ്രസ 
ന്നത പ്രാപിക്കുന്നതിനും അതിന്‍പ്രകാരം യാതൊന്നു സംസാ 
രസാഗരത്തിന്റെ അക്കരെയെത്തുന്നതിന്‌ ഇച്ഛാലുവായ വിര 
ക്തപുരുഷന്മാര്‍ക്കു വേണ്ടിയുള്ള നിര്‍ഭയപദമാകുന്നുവോ ആ 
പരമവും അവിനാശിയുമായ അങ്ങാകുന്ന പരബ്രഹ്മപുരുഷോ 
ത്തമഭഗവാനെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും യോഗ്യ 
മാകുന്നതിനുള്ള കഴിവും സാമര്‍ത്ഥ്യവും ദാനം ചെയ്യണേ.” 


ഈ മന്ത്രത്തില്‍ യമരാജന്‍ പരമാത്മാവിനോട്‌ അദ്ദേ 
ഹത്തെ പ്രാപിക്കുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതിനു 
വേണ്ടി, പരബ്രഹ്മ പുരുഷോത്തമനെ അറിയുന്നതിനും പ്രാപി 
ക്കുന്നതിനുമുള്ള ഏറ്റവും ഉത്തമവും സരളവുമായ സാധന 
യ്ക്കുവേണ്ടി അദ്ദേഹത്തോടു പ്രാര്‍ത്ഥിക്കുകയാണ്‌. 


സംബന്ധം - ഇനി ആ പരബ്രഹ്മപുരുഷോത്തമന്റെ പരമധാമ 
ത്തില്‍ ഏതെല്ലാം പരമസാധകാസമ്പന്നന്മാര്‍ക്കു പ്രവേശിക്കു 
വാന്‍ കഴിയും? ഈ കാര്യം രഥവും രഥിയും എന്ന രൂപകം 
വഴിയായി വ്യക്തമാക്കുന്നു - 


3. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു 


ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ 
പ്രരഗഹമേവ ച. 


4. ഇന്ദ്രിയാണി ഹയാനാഹുര്‍വിഷയാം 
സ്തേഷു ഗോചരാന്‍ 


ആത്മേന്ദ്രിയമനോയുക്തം ഭോക്കേത്യാ 
ഹൂര്‍മനീഷിണ: 


ജീവാത്മാവ്‌ പരമാത്മാവില്‍ നിന്നും വേര്‍പെട്ടിരിക്കുന്നു. 
അനന്തകാലമായി അത്‌ അനവരതം സംസാരരൂപമാകുന്ന 
ഘോരവനത്തില്‍ അങ്ങിങ്ങു സുഖത്തെ അന്വേഷിച്ച്‌ അല 
ഞ്ഞുതിരിയുന്നു. സുഖമെന്നു കരുതി എവിടെ ചെല്ലുന്നുവോ 
അവിടെയെല്ലാം വന്‍പിച്ച രീതിയില്‍ വഞ്ചിക്കപ്പെടുന്നു. പരമ 
സുഖസ്വരൂപനായ പരമാത്മാവിന്റെ സമീപം അവനെത്താത്തി 
ടത്തോളം കാലം സുഖവും ശാന്തിയും ഒരിക്കലും ലഭ്യമാകു 
ന്നില്ല. ഈ ദയനീയാവസ്ഥ കണ്ടു ദയാമയനായ പരമാത്മാവ്‌ 
അവനു മാനവശരീര രൂപമാകുന്ന സുന്ദരവും സര്‍വ്വസാധനാ 
സമ്പന്നവുമായ രഥം കൊടുത്തിരിക്കുന്നു. ഇന്ദ്രിയ രൂപികളായ 
ശക്തന്മാരായ അശ്വങ്ങളേയും കൊടുത്തിരിക്കുന്നു. അവന്റെ 
മനസ്സാകുന്ന സാരഥിയുടെ കൈവശം ഏല്പിച്ചുകൊടുക്കു 
കയും ജീവാത്മാവിനെ ആ രഥത്തില്‍ പ്രതിഷ്ഠിച്ച്‌ അതിന്റെ 
സ്വാമിയാക്കിയിട്ട്‌ നിരന്തരം ബുദ്ധിയുടെ പ്രേരണയനുസരിച്ചു 
പരമാത്മാവിങ്കലേക്കാനയിക്കുന്ന ഭഗവാന്റെ നാമം, രൂപം, ലീല, 
ധാമം മുതലായവയുടെ കീര്‍ത്തനശ്രവണം മനനം മുതലായി 
പ്രശസ്തവും സഹജവുമായ മാര്‍ഗ്ഗങ്ങളില്‍ക്കൂടി സഞ്ചരിച്ചു 


പരമാത്മാവിന്റെ ധാമത്തില്‍ എത്തിച്ചേരണം എന്നുള്ള a 
ശവും നല്‍കിയിരിക്കുന്നു. 


ജീവാത്മാവ്‌ ഇപ്രകാരം ചെയ്യുകയാണെങ്കില്‍ അതിശീഘ്രം 
പരമാത്മാവിങ്കല്‍ എത്തിച്ചേരും. എന്നാല്‍ അതു സ്വന്തം പര 
മാനന്ദമയഭഗവത്പ്രാപ്തി സ്വരൂപമായ ഈ ലക്ഷ്യത്തെ മോഹ 
വശാല്‍ മറന്നുപോകുന്നു. അതു ബുദ്ധിക്കുള്ള പ്രേരണ 
നിര്‍ത്തുന്നതുകാരണം ബുദ്ധിരുപിയാകുന്ന സാരഥി അശ്രദ്ധ 
നായിത്തീരുന്നു. അതു മനസ്സാകുന്ന കടിഞ്ഞാണിനെ ഇന്ദ്ര 
യമാകുന്ന ദുഷ്ടാശ്വങ്ങളുടെ ഇച്ഛാനുസരണം വിട്ടുകൊടുക്കു 
ന്നു. തല്‍പരിണാമം ജീവാത്മാവു വിഷയ്രപവണമായ ഇന്ദ്ര 
യങ്ങളുടെ അധീനമായിട്ട്‌, സംസാര ച്രകത്തില്‍ വീഴിക്കുന്ന 
ലാകികശബ്ദസ്പര്‍ശാദി വിഷയസുഖങ്ങളില്‍ അലയുവാന്‍ 
തുടങ്ങുന്നു. അതായത്‌ ഭഗവത്‌ പ്രാപ്തിക്കുവേണ്ടി ഉപകരിക്ക 
പ്പെടേണ്ട ശരീരം, മനസ്സ്‌, ഇന്ദ്രിയം ഇവയുടെ സഹകരണത്തോ 
ടുകൂടെ വിഷയവിഷങ്ങളുടെ ഉപഭോഗങ്ങളില്‍ മുഴുകിക്കഴി 
യുന്നു. 


സംബന്ധം - പരമാത്മാവിങ്കലേയ്ക്കു പോകാതെ അതിന്റെ 
ഇന്ദ്രിയങ്ങള്‍ ലാകിക വിഷയങ്ങളിലേക്ക്‌ എന്തുകൊണ്ടു തിരി 
യുന്നു എന്നുള്ളതിനെ വിവരിക്കുന്നു - 


5. യസ്ത്വവിജ്ഞാനവാന്‍ ഭവത്യയുക്തേന 
മനസാ സദാ 


തസ്ധേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വാ 
ഇവ സാരഥേ: 


രഥത്തെ അശ്വങ്ങല്‍തന്നെ നയിക്കുന്നു. എന്നാല്‍ ആ 
കുതിരകളെ എങ്ങോട്ടെല്ലാം നയിക്കണം? അതെല്ലാം കടി 
ഞ്ഞാണ്‍ പിടിച്ചിരിക്കുന്ന ബുദ്ധിമാനായ സാരഥിയുടെ ജോലി 
യാകുന്നു. ഇന്ദ്രിയരൂപികളും കരുത്തന്മാരും ദുര്‍ധര്‍ഷന്മാരു 
മായ കുതിരകള്‍ സ്വാഭാവികമായിത്തന്നെ ആപാതരമണീയങ്ങ 
ളായ വിഷയങ്ങളാല്‍ നിറയപ്പെട്ട സംസാരരൂപമാകുന്ന പച്ച 
പ്പുൽവനത്തിന്റെ നേരെ കുതിച്ചുപായുവാന്‍ ഇഷ്‌ടപ്പെടുന്നു. 
എന്നാല്‍ ബുദ്ധിയാകുന്ന സാരഥി മനസ്സാകുന്ന കടിഞ്ഞാണ്‍ 
ശക്തിയായി വലിച്ചിട്ട്‌ ആ കുതിരകളെ തന്റെ നിയന്ത്രണത്തി 
നധീനാക്കുകയാണെങ്കില്‍ പിന്നീടു കുതിരകള്‍ക്കു മനസ്സാ 
കുന്ന കടിഞ്ഞാണിന്റെ സഹായത്തോടുകൂടി ചിന്തിക്കാതെ ഒരു 
ഭാഗത്തേയ്ക്കു പോകുവാന്‍ സാധിക്കുന്നില്ല. മന ഇന്ദ്രിയങ്ങ 
ളുമായി സഹകരിക്കുമ്പോള്‍ മാത്രമേ അതിന്‌ വിഷയസുഖഗ്ര 
ഹണത്തിന്‌ സാധിക്കയുള്ളു; ഇത്‌ എല്ലാവര്‍ക്കും അറിയാവുന്ന 
സംഗതിയാണ്‌. കടിഞ്ഞാണിന്റെ സഹായം ലഭിക്കുന്ന ദിക്കി 
ലേയ്ക്കു കുതിര പാഞ്ഞു കൊണ്ടിരിക്കുന്നു. എന്നാല്‍ ഈ കടി 
ഞ്ഞാണ്‍ ശരിക്കു നിയന്ത്രിച്ചു കൊണ്ടിരിക്കേണ്ടത്‌ സാരഥി 
യുടെ തീക്ഷ്ണബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു. ബുദ്ധിരൂപി 
യാകുന്ന സാരഥി വിവേകയുക്തമായി സ്വാമിയുടെ ആജ്ഞാ 
നുവര്‍ത്തിയായി ലക്ഷ്യത്തിലേയ്ക്കു സ്ഥിരവും ഉറപ്പുള്ളതും 
ജ്ഞാന സമ്പന്നവും ഇന്ദ്രിയരൂപിയാകുന്ന കുതിരകളെ നയി 
ക്കുന്നതില്‍ സമര്‍ത്ഥനുമായിരിക്കുന്നില്ലെങ്കില്‍ നില്‍ക്കാതെ, 
കടിഞ്ഞാണിന്റെ സഹായത്തോടുകുടി രഥത്തെ മുഴുവനും 
അതിന്റെ സ്വാധീനത്തിലാക്കുകയും സാരഥിയുള്‍പ്പെടെ 
രഥത്തെ ഒന്നാകെ വലിച്ചു കൊണ്ടുപോയി അഗാധമായ ഗര്‍ത്ത 


ത്തിലേയ്ക്കു പതിപ്പിക്കുകയും ചെയ്യുന്നു. ബുദ്ധിയുടെ നിയ 
ന്ത്രണത്തില്‍ നില്‍ക്കാത്ത ഇന്ദ്രിയങ്ങള്‍ (അശ്രദ്ധനായ 
സാരഥിയേയും ദുഷ്ടാംശങ്ങളേയും പോലെ) ഉത്തരോത്തരം 
അതേപ്രകാരം തന്നെ ഉച്ഛയം ഖലമായി പൊയ്ക്കൊണ്ടിരിക്കും. 


സംബന്ധം - ഇനി സ്വയം ശ്രദ്ധാലുവായി തന്റെ ബുദ്ധിയെ 
വിവേകശീലത്തോടുകൂടിയതാക്കുന്നതുകൊണ്ടുള്ള പ്രയോജ 
നത്തെ വിവരിക്കുന്നു - 


6. യസ്തു വിജ്ഞാനവാന്‍ ഭവതി 
യുക്തേന മനസാ സദാ 


തസ്ധേന്ദ്രിയാണി വശ്യാനി സദശ്വാ 
ഇവ സാരഥേഃ 


യാതൊരു ജീവാത്മാവ്‌ തന്റെ ബുദ്ധിയെ വിവേകസമ്പന്ന 
മാക്കുന്നുവോ യാതൊന്നിന്റെ ബുദ്ധി തന്റെ ലക്ഷ്യ 
ത്തില്‍ത്തന്നെ അത്യന്തം ശ്രദ്ധയോടുകൂടി നിത്യവും നിരന്തര 
വുമായ നൈപുണ്യത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ സന്മാര്‍ഗ്ഗ 
ത്തില്‍ക്കൂടി നയിക്കുന്നതിനു മനസ്സിനെ ബാധ്യസ്ഥമാക്കിക്കൊ 
ണ്ടിരിക്കുന്നുവോ അതിന്റെ മനസ്സും ലക്ഷ്യത്തില്‍ത്തന്നെ 
കേന്ദ്രീകരിച്ചിരിക്കുകയും തദ്വാരാ അതിന്റെ ഇന്ദ്രിയങ്ങള്‍ 
നിശ്ചയാത്മകമായ ബുദ്ധിക്കധീനമായി ഭഗവത്സംബന്ധിയായ 
വിഷയസേവനങ്ങളില്‍, ശ്രേഷ്ഠാശ്വങ്ങള്‍ ശ്രദ്ധാലുവായ സാര 
ഥിയുടെ നിയന്ത്രണത്തില്‍ അതിന്റെ നിര്‍ദ്ദിഷ്ഠ മാര്‍ഗ്ഗങ്ങ 
ളില്‍ക്കൂടി നയിക്കുന്നതു പോലെതന്നെ സംലഗ്നമായിത്തീ 
രുന്നു. 


സംബന്ധം - അഞ്ചാമത്തെ മന്ത്രമനുസരിച്ച്‌ ഒരുത്തന്റെ 
ബുദ്ധിയും മനസ്സും വിവേകവും സംയമവുംകൂടാതെയാകു 
മ്പോള്‍ അതിന്റെ അവസ്ഥ എന്താകുന്നു - അതിനെ വിവരി 
ക്കുന്നു. 


7. യസ്ത്വവിജ്ഞാനവാന്‍ ഭവത്യമനസ്കഃ 
സദാശുചി: 


ന സ തത്പദമാപനോതി സംസാരം 
ചാധിഗചതി. 
ഛ 


യാതൊരുത്തന്റെ ബുദ്ധി സദാ വിവേകത്തില്‍നിന്നും 
കര്‍ത്തവ്യാകര്‍ത്തവ്യങ്ങളുടെ ജ്ഞാനത്തില്‍നിന്നും രഹി 
തവും മനസ്സിനെ നിയന്ത്രിക്കുന്നതില്‍ അസമര്‍ത്ഥവുമായിരി 
ക്കുന്നുവോ യാതൊരുത്തന്റെ മനസ്സ്‌ നിഗ്രഹരഹിതവും അസം 
യതവും, വിചാരങ്ങള്‍ ദുഷിതങ്ങളുമായിരിക്കുകയും അതു 
പോലെതന്നെ ഇന്ദ്രിയങ്ങള്‍ നിരന്തരം ദുരാചാരങ്ങളില്‍ മുഴു 
കിയിരിക്കുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള ബുദ്ധിശക്തി 
യില്ലാത്ത മനസ്സ്‌ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനവലയത്തിലകപ്പെ 
ട്ടിരിക്കുന്നു. അവന്റെ ജീവിതം ഒരിക്കലും പവിത്രമായിത്തീരു 
ന്നില്ല. അതിനാല്‍ അവന്‍ മാനവശരീരത്തോടുകൂടി പ്രാപ്യയോ 
ഗ്യമായ പരമപദത്തെ ഒരിക്കലും പ്രാപിക്കുന്നില്ല. മറിച്ച്‌ തന്റെ 
ദുഷ്ക്കര്‍മ്മങ്ങളുടെ പരിണാമസ്വരൂപമായ ഈ സംസാരചക് 
ത്തിലകപ്പെട്ട്‌ അലയേണ്ടതായിവരുന്നു. കുകരശൂകരാദി നീച 
യോനികളില്‍ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായി 
വരുന്നു. 


8. യസ്തു വിജ്ഞാനവാന്‍ ഭവതി K 
സമനസ്ക: സദാ ശുചി: 


സ തു തത്പദമാപ്നോതി യസ്മാദ്‌ ഭൂയോ 
ന ജായതേ. 


ഇതിനു വിപരീതമായി ആറാമത്തെ മന്ത്രമനുസരിച്ച്‌ സ്വയം 
ശ്രദ്ധാലുവായി തന്റെ ബുദ്ധിയെ നിരന്തരം വിവേകസ്വഭാവ 
ത്തോടുകൂടിയതാക്കിയും തദ്വാരാ മനസ്സിനെ നിയന്ത്രിച്ചു 
പവിത്ര ഭാവത്തില്‍ സ്ഥിരപ്പെടുത്തിയും ഇന്ദ്രിയങ്ങള്‍ മാര്‍ഗ്ഗം 
ഭഗവാന്റെ ആജ്ഞയനുസരിച്ച്‌ പവിത്രകര്‍മ്മങ്ങളെ നിഷ്ക്കാ 
മഭാവത്തോടുകൂടി ആചരിച്ചും അതുപോലെ ഭഗവാന്‌ 
അര്‍പ്പണം ചെയ്യപ്പെട്ട ഭോഗങ്ങളെ; രാഗദ്വേഷരഹിതമായി 
നിഷ്ക്കാമഭാവത്തോടുകൂടി ശരീരരനിര്‍വ്വഹണത്തിനായി 
മാത്രം ഉപഭോഗം ചെയ്തുകൊണ്ടും കഴിയുന്നുവോ അവന്‍ 
ഭഗവാന്റെ പരമധാമത്തെ പ്രാപിക്കുന്നു. പിന്നീടൊരിക്കലും 
അവിടെനിന്നും തിരിച്ചു പോരേണ്ടതായും വരുന്നില്ല. 


സംബന്ധം - എട്ടാമത്തെ മന്ത്രത്തില്‍ പറയപ്പെട്ട കാര്യങ്ങളെ 
വീണ്ടും ഒന്നുകൂടി സ്പഷ്ടവുമാക്കിക്കൊണ്ടു രഥത്തിന്റെ 
രൂപകം ഉപസംഹരിക്കുന്നു. 


9. വിജ്ഞാനസാരഥിര്‍യസ്തു മന:പ്രരഗ 
ഹവാന്‍ നരഃ 


സോ്‌ധ്വന: പാരമാപ്നോതി തദ്വിഷ്ണോ: 
പരമം പദം. 


തൃതീയ മന്ത്രം മുതല്‍ ഒന്‍പതാം മന്ത്രം വരെ ഏഴുമന്ത്ര 
ങ്ങളിലായി രഥത്തിന്റെ രൂപകത്തില്‍ ഈ കാര്യം വ്യക്തമാ 
ക്കിയിരിക്കുന്നു. ഈ അതിദുര്‍ല്ലഭമായ മനുഷ്യശരീരം 
യാതൊരു ജീവാത്മാവിനു പരമാത്മാവിന്റെ കൃപയാല്‍ ലഭ്യ 
മായോ അതിനെ അതിവേഗം ജീവത്താക്കി ഭഘവത്‌ പ്രാപ്തി 
യുടെ മാര്‍ഗ്ഗത്തില്‍ക്കൂടി നയിക്കണം. ശരീരം അനിത്യമാകു 
ന്നു. നിമിഷംതോറും അതു ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം 
ജീവിതത്തിലെ ഈ അമൂല്യ സമയത്തെ മൃഗങ്ങളെപ്പോലെ 
കേവലം സാംസാരിക ഭോഗങ്ങള്‍ അനുഭവിക്കുന്നതിനു വേണ്ടി 
നശിപ്പിക്കപ്പെടുകയാണെങ്കില്‍ പിന്നീടു തുടര്‍ച്ചയായി ജനന 
മരണ രൂപമായ സംസാരച്രകത്തില്‍ അകപ്പെട്ടു കറങ്ങുന്ന 
തിനു ബാദ്ധ്യസ്ഥമായിത്തീരുന്നു. ഏതൊരു മഹത്തായ കാര്യ 
സിദ്ധിക്കുവേണ്ടി ഈ ദുര്‍ല്ലഭമായ മനുഷ്യശരീരം ലഭ്യമായി 
രിക്കുന്നുവോ അതു പൂര്‍ണ്ണമായിരിക്കുന്നില്ല. അതായത്‌ മനു 
ഷ്യര്‍ക്കു ഭഗവത്‌ കൃപയാല്‍ ലഭ്യമായിരിക്കുന്ന വിവേകശ 
ക്തിയെ ശരിയായ രീതിയില്‍ കൈകാര്യം ചെയ്യണം. സംസാ 
രത്തിന്റെ അനിതൃതയുടേയും ഈ ആപാതരമണീയ മായ വിഷ 
യജീവിതസുഖങ്ങളുടേയും യഥാര്‍ത്ഥമായ ദുഃഖസ്വഭാവത്തെ 
മനസ്സിലാക്കി ഇവയെപ്പറ്റി ചിന്തിച്ചും ഉപഭോഗങ്ങളില്‍ നിന്നു 
വിരക്തരായും തീരണം. കേവലം ശരീരത്തിന്റെ നിലനില്പി 
നാവശ്യമായ കര്‍ത്ത വ്ൃയകര്‍മ്മങ്ങളെ നിഷ്ക്കാമഭാവത്തോടു 
കൂടി ഭഗവാന്റെ ആജ്ഞ എന്നു വിചാരിച്ച്‌ അനുഷ്ഠിച്ചുകൊണ്ട്‌ 
സ്വബുദ്ധിയില്‍ അദ്ദേഹത്തിന്റെ നാമം, രൂപം, ലീല, ധാമം തഥാ 
അദ്ദേഹത്തിന്റെ അലരകിക ശക്തി അഹൈതുകക്രിയ ഇവ 
യില്‍ ദ്ൃഡ്ദവിശ്വാസം സംജാതമാക്കുകയും സര്‍വ്വഭാവങ്ങ 


- 


ഇ 


ളോടും കൂടി ഭഗവാനില്‍ത്തന്നെ ചേര്‍ന്നിരിക്കുകയും വേണം. പ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ടും ത്ന 


തന്റെ മനസ്സിനെ ഭഗവാന്റെ തത്വചിന്തകളിലും വാണിയെ അദ്ദേ 
ഹത്തിന്റെ ഗുണവര്‍ണ്ണനകളിലും നേത്രങ്ങളെ അദ്ദേഹത്തിന്റെ 
ദര്‍ശനത്തിലും കര്‍ണ്ണങ്ങളെ അദ്ദേഹത്തിന്റെ മഹിമാശ്രവണ 
ത്തിലും വ്യാപൃതമാക്കണം. ഇപ്രകാരം എല്ലാ ഇന്ദ്രിയങ്ങളു 
ടേയും സംബന്ധം ഭഗവാനുമായി സംഘടിപ്പിക്കണം. ജീവി 
തത്തിന്റെ ഒരു ക്ഷണം പോലും ഭഗവാന്റെ മധുരസ്മരണ 
കൂടാതെ നീങ്ങിപ്പോകുവാന്‍ അനുവദിക്കരുത്‌. ഇതില്‍ത്തന്നെ 
യാകുന്നു മനുഷ്യജീവിതത്തിന്റെ സാര്‍ത്ഥകത നിലകൊള്ളു 
ന്നത്‌. ഇപ്രകാരമെല്ലാം അനുഷ്ഠിച്ചു ജീവിക്കുന്ന പുരുഷന്‍ 
നിശ്ചയമായും പരബ്രഹ്മ പുരുഷോത്തമന്റെ അചിന്ത്യ പരമപ 
ദത്തെ പ്രാപിച്ചിട്ടു സദാകാലത്തോളം കൃതകൃത്യനായിത്തീ 
രുന്നു. 


സംബന്ധം - ഉപര്യുക്തമായ വര്‍ണ്ണനകളില്‍ രഥത്തിന്റെ രൂപ 
കത്തില്‍ ഭഗവത്പ്രാപ്തിക്കുവേണ്ടിയുള്ള സാധനകളെ നിർദ്ദേ 
ശിച്ചിരിക്കുന്നു. ആ സാധനകളില്‍ വിവേകബുദ്ധിയോടുകൂടി 
മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി ഇന്ദ്രിയങ്ങളെ വിപരീത 
മാര്‍ഗ്ഗത്തില്‍ നിന്നും അകറ്റി ഭഗവത്‌ പ്രാപ്തിക്കുള്ള മാര്‍ഗ്ഗങ്ങ 
ളിലേയ്ക്കു നയിക്കേണ്ട കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. 
ഇതില്‍ മറ്റൊരു പ്രശ്നം ഉത്ഭവിക്കുന്നു. സ്വാഭാവികമായി 
ദുഷ്ടവും ബലവത്തുമായ ഇന്ദ്രിയങ്ങളെ അതുകള്‍ക്കിഷ്ടപ്പെ 
ട്ടതും അസത്തുമായ മാര്‍ഗ്ഗങ്ങളില്‍ നിന്നും എപ്രകാരം മാറ്റി 
വിടാം. അതിനാല്‍ ഈ കാര്യത്തെ താത്വികമായി വിവേചിച്ചിട്ട്‌ 
ഇന്ദ്രിയങ്ങളെ അസന്മാര്‍ഗ്ഗങ്ങളില്‍ നിന്നും തടഞ്ഞു ഭഗവാനി 
ലേക്ക്‌ തിരിച്ചുവിടുന്നതിനുള്ള ഉപായങ്ങളെ നിര്‍ദ്ദേശിക്കുന്നു. 


10. ഇന്ദ്രിയേഭ്യഃ പരാ ഹൃര്‍ത്ഥാ അര്‍ത്തേഭ്യശ്ച 
പരം മന: 


മനസസ്തു പരാ ബുദ്ധിര്‍ബുദ്ധേരാത്മാ 
മഹാന്‍പരഃ 


ഈ മന്ത്രത്തില്‍ “പര” എന്ന വാക്‌ പ്രയോഗം ബലവാന്‍ 
എന്നര്‍ത്ഥത്തിലാകുന്നു. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്ക 
ണം. എന്തുകൊണ്ടെന്നാല്‍ കാര്യകാരണഭാവത്തോടോ 
സൂക്ഷ്മതയുടെ ദൃഷ്ടിയിലോ ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ചു 
ശബ്ദാദി വിഷയങ്ങളെ ശ്രേഷ്ഠം എന്നു പറയുന്നത്‌ യുക്തി 
യുക്തമായിരിക്കുകയില്ല. ഇതുപോലെതന്നെ “മഹാന്‍” എന്ന 
വിശേഷണത്തോടുകൂടി ആത്മാ എന്ന പദം ജീവാത്മാവിനെ 
ഉദ്ദേശിച്ചുള്ളതാകുന്നു; മഹത്വത്തിന്റെയാകുന്നില്ല. ജീവാത്മാവ്‌ 
ഇവയെല്ലാത്തിന്റേയും അധികാരിയാകുന്നു. അതിനാല്‍ 
അതിനെ സംബന്ധിച്ച്‌ മഹാന്‍” എന്ന വിശേഷണം സര്‍വ്വഥാ 
ഉചിതവുമാകുന്നു. ആത്മതത്വത്തിന്റെ ആശയത്തില്‍ ഇതിന്റെ 
പ്രയോഗം ഉണ്ടാകുകയാണെങ്കിൽ ആത്മപദപ്രയോഗത്തിന്റെ 
യാതൊരാവശ്യകതയും ഉണ്ടാകുമായിരുന്നില്ല. ബുദ്ധിതത്വം 
അത്യന്തം മഹത്വമുള്ളതുതന്നെ. അതു മറ്റൊരു കാര്യം. തത്വ 
വിചാരാവസരത്തില്‍ ഇതില്‍ യാതൊരു ഭേദവും അംഗീകരി 
ക്കപ്പെടുന്നില്ല. ഇതു കൂടാതെ മുമ്പോട്ടുവരുമ്പോള്‍ നിരോധന 
ത്തിന്റെ (ഒരു തത്വത്തെ മറ്റൊന്നില്‍ ലീനമാക്കുമ്പോള്‍) വിശ 
ദീകരണമുണ്ടാകുമ്പോള്‍ അവിടെയും ബുദ്ധിയുടെ നിരോ 
ധനം മഹത്തായ ആത്മാവില്‍ ചേര്‍ക്കുന്നതിനുവേണ്ടി പറയ 


ബ്രഹ്മസൂ്രകാരന്റെ സാംഖ്യമതാനുസരണം മഹത്വവും 

അവ്യക്ത പ്രകൃതിരൂപവും എന്ന അര്‍ത്ഥവും സ്വീകരിക്കാതി 

രിക്കുന്നതില്‍നിന്നും ഇവിടെ മഹാന്‍വിശേഷണത്തോടുകൂടി 
ആത്മപദത്തിന്റെ ആശയം ജീവാത്മാവു തന്നെയാകുന്നു 

എന്നും അംഗീകരിക്കണം. ഇതിനാല്‍ മന്ത്രത്തിന്റെ സാരാംശം 
ഇന്ദ്രിയത്തിന്റെ അര്‍ത്ഥം (വിഷയം) ബലവാന്‍ എന്നാകുന്നു. 
അവ സാധകന്റെ ഇന്ദ്രിയങ്ങളെ ബലാല്‍ക്കാരമായി തന്നിലേ 

യ്ക്കാകര്‍ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാല്‍ ഇന്ദ്രിയങ്ങളെ 

വിഷയങ്ങളില്‍നിന്നും അകറ്റി നിര്‍ത്തുന്നതു സാധകന്‍ ഉചി 

തമായിരിക്കും. വിഷയങ്ങളില്‍ മനസ്സ്‌ ബലവാനാകുന്നു. വിഷ 
യങ്ങളില്‍ മനസ്സ്‌ അനാസക്തമാണെങ്കില്‍ ഇന്ദ്രിയവും വിഷ 

യവും - രണ്ടിനും സാധകനു യാതൊരു ഹാനിയും സംഭവി 

പ്പിക്കുവാന്‍ കഴിയുന്നതല്ല. മനസ്സിനേക്കാള്‍ ബുദ്ധി ബലവത്താ 
കുന്നു. അതിനാല്‍ ബുദ്ധിയുപയോഗിച്ചു ചിന്തിച്ച്‌ മനസ്സിനെ 

രാഗ ദ്വേഷരഹിതമാക്കി തന്റെ നിയന്ത്രണത്തിലാക്കിത്തീര്‍ക്ക 
ണം. അതുപോലെ ബുദ്ധിയേക്കാള്‍ ഇവജെല്ലാത്തിന്റേയും 

സ്വാമിയായ മഹാന്‍ “ആത്മാവ്‌” ബലവാനാകുന്നു. അതിന്റെ 

ആജ്ഞ പാലിക്കുന്നതിന്‌ ഇവയെല്ലാം ബാദ്ധ്യസ്ഥമാണ്‌. അതി 
നാല്‍ മനുഷ്യര്‍ക്ക്‌ ആത്മശക്തിയുടെ അനുഭവമറിഞ്ഞ്‌ അതു 
വഴിയായി ബുദ്ധി മുതലായ എല്ലാവറ്റെയും നിയന്ത്രണവിധേ 
യമാക്കിത്തീര്‍ക്കണം. 


1. മഹതഃ പരമവ്യക്തമവ്യക്താത്‌ പുരുഷ: പര: 


പുരുഷാന്ന പരം കിം ചിത്സാ കാഷ്ഠാ സാ 
പരാ ഗതാ: 


ഈ മന്ത്രത്തില്‍ “അവ്യക്ത” പദത്തെ ഭഗവാന്റെ ത്രിഗുണ 
മയിയായ ദൈവികമായാശക്തിക്കുവേണ്ടി പ്രയുക്തമാക്കിയി 
രിക്കുന്നു. അതുപോലെ യാതൊന്നിനാല്‍ മോഹിതമായ ജീവന്‍ 
ഭഗവാനെ അറിയുന്നില്ലയോ അതുതന്നെയാകുന്നു ജീവാത്മാ 
വിന്റേയും പരമാത്മാവിന്‍റേയും ഇടയ്ക്കുള്ള മറ. തല്‍ക്കാര 
ണംകൊണ്ടു ജീവാത്മാവിനു സര്‍വ്വവ്യാപിയും അന്തര്യാമിയു 
മായ പരമേശ്വരനെ നിത്യവും സമീപസ്ഥ നായിരുന്നിട്ടും കാണു 
വാനും ഗ്രഹിക്കുവാനും സാധിക്കുന്നില്ല. ഇതിനെയാണ്‌ ഈ 
പ്രകരണത്തില്‍ ജീവാത്മാവിനെക്കാള്‍ ബലവാനെന്നു പറയു 
ന്നത്‌. ജീവാത്മാവിനു സ്വന്തം ശക്തികൊണ്ട്‌ ഈ മായയെ മാറ്റു 
ന്നതിനു കഴിയുന്നില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചുകഴിഞ്ഞാല്‍ 
ത്തന്നെ അദ്ദേഹത്തിന്റെ കൃപാബലത്താല്‍ അതിന്‌ ഇതില്‍ 
നിന്നും കരകയറുവാന്‍ സാധിക്കുന്നു. ഇവിടെ “അവ്യക്ത” പദം 
കൊണ്ടു സാംഖ്യമതാവലംബികളുടെ “പ്രധാനതത്വം' സ്വീകരി 
ക്കണമെന്നില്ല; എന്തുകൊണ്ടെന്നാല്‍ അവരുടെ അഭിപ്രായ 
ത്തില്‍ “പ്രധാനം” സ്വതന്ത്രമാകുന്നു. അത്‌ ആത്മാവിനുപരിയാ 
യിരിക്കുന്നില്ല. അതുപോലെ ആത്മാവിനു ഭോഗവും മുക്തിയും 
- രണ്ടുവസ്തുക്കളും നല്‍കിയതിന്റെ താല്‍പ്പര്യം ഇന്ദ്രിയ 
ങ്ങള്‍, മനസ്സ്‌, ബുദ്ധി ഇവയെല്ലാറ്റിന്റെയും മേല്‍ ആത്മാവിന്‌ 
അധികാരമുണ്ടെന്നാകുന്നു. അതിനാല്‍ അതു സ്വയം അവയെ 
നിയന്ത്രിച്ച്‌ ഭഗവാനിലേയ്ക്ക്‌ ആനയിക്കുന്നു. എന്നാല്‍ ഈ 
ആത്മാവിനെക്കാള്‍ ബലവത്തായ മറ്റൊരു തത്വം കൂടിയുണ്ട്‌. 
അതിന്റെ നാമമാണ്‌ “അവ്യ ക്തത്‌. ചിലര്‍ മായയെന്നും വിവ 


P 


ക്ഷിക്കുന്നു. ഇതിനോടു ജീവസമുദായം മോഹബദ്ധരായി 

ഇതിന്റെ വലയില്‍ കുരുങ്ങുന്നു. ഇതിനെ മാറ്റിക്കളയുവാന്‍ 

ജീവികള്‍ക്കു സാധിക്കുന്നില്ല. അതിനാല്‍ ഇതിനെക്കാള്‍ ബല 
വാനായി അതിന്റെ സ്വാമിയായിരിക്കുന്നതു പരമപുരുഷനായ 
പരമേശ്വരനാകുന്നു. അദ്ദേഹം ബലം, ക്രിയ, ജ്ഞാനം ആദി 

യായ എല്ലാ ശക്തികളുടേയും അന്തിമാവധിയും പ്രധാനാധാ 
രവും ആണ്‌. അദ്ദേഹത്തെത്തന്നെ ശരണം പ്രാപിക്കണം. അദ്ദേ 
ഹം. ദയാവാനായി ഈ മായാരുപമാകുന്ന മറയെ സ്വയം 

വലിച്ചു മാറ്റുമ്പോള്‍ അതേ ക്ഷണം തന്നെ ഭഗവത്‌ പ്രാപ്തിയു 
ണ്ടാകും. എന്തെന്നാല്‍ അദ്ദേഹം സദാ സര്‍വ്വത്ര സ്ഥിതനാ 

കുന്നു. 


സംബന്ധം - ഈ ആശയം തന്നെ അടുത്ത മന്ത്രത്തില്‍ ഒന്നു 
കൂടി സ്പഷ്ടമാക്കുന്നു. 


12. ഏഷ സര്‍വ്വേഷു ഭൂതേഷു ഗൂഡ്ോത്മാ 
ന പ്രകാശതേ 
ദൃശ്യതേ ത്വഗ്ര്യയാ ബുദ്ധ്യാ സൂക്ഷ്മയാ 
സൂക്ഷ്മ ദര്‍ശിഭി: 


ഈ പരബ്രഹ്മപുരുഷോത്തമഭഗവാന്‍ എല്ലാത്തിന്റേയും 
അന്തര്യാമിയാകുന്നു. അതിനാല്‍ എല്ലാ ജീവികളുടേയും ഹൃദ 
യങ്ങളില്‍ വിരാജിച്ചുകൊണ്ടുമിരിക്കുന്നു. എന്നാല്‍ സ്വന്തം 
മായാമറയില്‍ ഒളിഞ്ഞിരിക്കുന്നതു കാരണം ആര്‍ക്കും അദ്ദേ 
ഹത്തെ അറിയുവാന്‍ കഴിയുന്നില്ല. യാതൊരുത്തന്‍ ഭഗവാ 
നില്‍ ആശ്രയിച്ച്‌ തന്റെ ബുദ്ധിയെ തീക്ഷ്ണമാക്കുന്നുവോ 
സൂക്ഷ്മദര്‍ശിയായ അവനുമാത്രം ഭഗവത്‌ കൃപയാല്‍ അദ്ദേ 
ഹത്തെ ദര്‍ശിക്കുവാന്‍ കഴിയുന്നു. 


സംബന്ധം - വിവേകശീലരായ ആളുകള്‍ ഭഗവച്ഛരണരായി 
എപ്രകാരം ഭഗവത്‌ പ്രാപ്തിക്കുവേണ്ടി സാധന അനുഷ്ഠി 
ക്കണം - ഇതു വിചാരിച്ചുകൊണ്ടു പറയുന്നു - 


13. യച്ഛേദ്വാങ്‌ മനസീ പ്രാജ്ഞ 
സ്രദ്യച്ഛേജ്‌ ജ്ഞാന ആത്മനി 
ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത്ത 
ദൃച്ഛാന്ത ആത്മനി 


ബുദ്ധിമാന്മാര്‍ ആദ്യമായിട്ട്‌ വാക്ക്‌ മുതലായ ഇന്ദ്രിയങ്ങളെ 
ബാഹ്യവിഷയങ്ങളില്‍നിന്നും പിന്‍വലിച്ചു മനസ്സില്‍തന്നെ 
ഒതുക്കണം. അതായത്‌ അതിനെ യാതൊരു കര്‍മ്മങ്ങളും 
ചെയ്യുവാന്‍ കഴിവില്ലാത്ത അവസ്ഥയിലാക്കണം. മനസ്സില്‍ 
വിഷയങ്ങളുടെ അങ്കുരം ഉണ്ടാകാതിരിക്കണം. ഈ സാധന 
ശരിയായി വരുമ്പോള്‍ മനസ്സിനെ ജ്ഞാനസ്വരൂപമായ ബുദ്ധി 
യില്‍ വിലീനമാക്കണം. അതായത്‌ ഏകമാത്രവും വിജ്ഞാന 
സ്വരൂപവും നിശ്ചയാത്‌ മകവുമായ ബുദ്ധിയുടെ പ്രവര്‍ത്തന 
ങ്ങള്‍ കൂടാതെ മനസ്സിന്റെ ഭിന്ന സത്ത മാറുന്നില്ല. മറ്റു യാതൊരു 
വിധമായ ചിന്തകള്‍ക്കും ഇടമാകരുത്‌. ഇവിടം വരെ ദൃഡമായ 
അഭ്യാസം ചെയ്തുകഴിയുമ്പോള്‍ ജ്ഞാനസ്വരൂപമായ ബുദ്ധി 
യെയും ജീവാത്മാവിന്റെ ശുദ്ധമായ സ്വരൂപത്തില്‍ വിലീനമാ 
ക്കണം; അതായത്‌ തന്നില്‍നിന്നും ഭിന്നമായി, ഏകമാത്രമായ 
ആത്മതത്വമില്ലാതെ മറ്റു യാതൊരു വസ്തുവിന്റേയോ സ്മൃതി 
യുടേയോ കണികപോലും അവശേഷിക്കാത്ത അവസ്ഥാ 


വിശേഷത്തില്‍ എത്തിച്ചേരണം. തദനന്തരം സ്വയം മുന്‍നിശ്ച 
യമനുസരിച്ചു ശാന്തമായി ആത്മരൂപമായ പരബ്രഹ്മ പുരുഷോ 
ത്തമനില്‍ വിലീനമായിത്തീരും. 


സംബന്ധം - ഇപ്രകാരം പരമാത്മസ്വരൂപത്തെ വര്‍ണ്ണിച്ചിട്ട്‌ 
അതുപോലെ അതിനെ പ്രാപിക്കുന്നതുകൊണ്ടുള്ള മഹത്വവും 
സാധനയും നിര്‍ദ്ദേശിച്ചു. ഇനി ശ്രുതി മനുഷ്യരെ ശ്രദ്ധാലുക്ക 
ളാക്കിക്കൊണ്ട്‌ പറയുന്നു - 


14. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത 


ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുര്‍ഗ്ഗം 
പഥസ്ത ത്കവയോ വദന്തി. 


അല്ലയോ മനുഷ്യരേ, നിങ്ങള്‍ ജന്മജന്മാന്തരങ്ങളായി 
അജ്ഞാന നിദ്രയില്‍ ലയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോള്‍ പര 
മാത്മാവിന്റെ കൃപയാല്‍ നിങ്ങള്‍ക്ക്‌ ഈ ദൂര്‍ല്ലഭ മനുഷ്യശരീരം 
ലഭിച്ചിരിക്കുന്നു. ഇതു ലഭിച്ചതുകൊണ്ട്‌ ഇനി ഒരു നിമിഷം 
പോലും പ്രമാദത്തില്‍ നഷ്ടപ്പെടുത്തരുത്‌. അതിവേഗം ശ്രദ്ധാ 
ലുക്കളായിത്തീരുവിന്‍. ശ്രേഷ്ഠന്മാരായ മഹാപുരുഷന്മാരുടെ 
സമീപം ചെന്ന്‌ അവരുടെ ഉപദേശം വഴിയായി തങ്ങളുടെ മംഗ 
ളമാര്‍ഗ്ഗവും പരമാത്മാവിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളും 
ഗ്രഹിച്ചുകൊള്ളുക. പരമാത്മതത്വം വളരെ ഗഹനമാകുന്നു; 
അതിന്റെ സ്വരൂപജ്ഞാനം, തല്‍ പ്രാപ്തിക്കുള്ള മാര്‍ഗ്ഗം ഇവ 
മഹാത്മാക്കളുടെ സഹായംകൊണ്ടും പരമാത്മകൃപകൊണ്ടു 
മല്ലാതെ സാധിക്കുന്നത്‌, തീക്ഷ്ണമായ കഠാരയുടെ ധാര 
യില്‍ക്കൂടി നടക്കുന്നതുപോലെ അത്യന്തം ദുസ്തരമാകുന്നു. 
ഇപ്രകാരം ദുര്‍ഗ്ഗമമായ മാര്‍ഗ്ഗങ്ങളില്‍ക്കൂടി സുഗമമായി അക്ക 
രയ്ക്കെത്തുന്നതിനുള്ള സരളമായ ഉപായം സ്വയം അക്കരെ 
യെത്തിക്കഴിഞ്ഞ അനുഭവജ്ഞാനികളായ മഹാത്മാക്കള്‍ക്കു 
മാത്രമേ പറഞ്ഞുതരുവാന്‍ സാധിക്കയുള്ളൂ. 


സംബന്ധം - ബ്രഹ്മ പ്രാപ്തിക്കുള്ള മാര്‍ഗ്ഗം ഇത്രയ്ക്കു ദുസ്ത 
രമായതെന്തുകൊണ്ട്‌? ഈ ജിജ്ഞാസാപൂര്‍ത്തിക്ക്‌ പരമാത്മ 
സ്വരൂപത്തെ വര്‍ണ്ണിച്ചുകൊണ്ട്‌ അതിനെ ഗ്രഹിക്കുന്നതുകൊ 
ണ്ടുള്ള ഫലത്തെ പറയുന്നു. 


15. അശബ്ദമസ്പര്‍ശമരൂപമവ്യയം 
തഥാരസം നിത്യമഗന്ധവച്ച യത്‌ 
അനാദ്യനന്തം മഹത: പരം ധ്രുവം 
നിചായ്യ തന്മൃത്യുമുഖാത്‌ പ്രമുച്യതേ. 


ഈ മന്ത്രത്തില്‍ ആ പരബ്രഹ്മപരമാത്മാവിനെ പ്രാകൃതശ 
ബ്ദ, സ്പര്‍ശ, രൂപ, രസ, ഗന്ധരഹിതനെന്നു പറഞ്ഞുകൊണ്ട്‌ 
സാംസാരികവിഷയങ്ങളെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങള്‍ക്ക്‌ 
അവിടെ വരെ എത്തുവാന്‍ കഴിയുന്നില്ലെന്നു വെളിവാക്കുന്നു. 
അദ്ദേഹം നിത്യനും അവിനാശിയും അനാദിയും സീമാരഹി 
തനും ആകുന്നു. ജീവാത്മാവിലും ശ്രേഷ്ഠവും സര്‍വ്വഥാസ 
ത്യവും ആകുന്നു. അദ്ദേഹത്തെ അറിഞ്ഞിട്ടു മനുഷ്യര്‍ നിത്യ 
മായി ജനനമരണങ്ങളില്‍നിന്നു മോചനം നേടുന്നു. 


സംബന്ധം - ഉപദേശത്തെ പൂര്‍ത്തിയാക്കിയിട്ട്‌ ഇനി ഈ 
ആഖ്യാനത്തെ ശ്രവിക്കുന്നതും വര്‍ണ്ണിക്കുന്നതും കൊണ്ടുള്ള 
മാഹാത്മ്യത്തെ പറയുന്നു - 


ല്‍ 


I 


PD 


16. നാചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം 
സനാതനം 


ഉക്ത്വാ ശ്രുത്വാ ച മേധാവീ ബ്രഹ്മലോകേ 
മഹീയതേ. 


ഈ അദ്ധ്യായത്തില്‍ നചികേതസ്സിന്‌ യമരാജന്‍ നല്‍കിയ 
ഉപദേശം ഒരു പുതിയ കാര്യമൊന്നുമല്ല, ഇതു പരമ്പരാഗതമായ 
സനാതനമായ ഉപാഖ്യാനമാകുന്നു. ബുദ്ധിയുള്ള മനുഷ്യര്‍ 
ഇതിനെ വര്‍ണ്ണിച്ചും ശ്രവിച്ചും (ബഹ്മലോകത്തില്‍ പ്രതിഷ്ഠ 
നേടുന്നു. 


17. യ ഇമം പരമം ഗുഹ്യം ശ്രാവയേദ്‌ 
ബ്രഹ്മസംസദി 


്രയത: ശ്രാദ്ധകാലേ വാ തദാനന്ത്യായ കല്പതേ. 


തദാനന്ത്യായ കല്പത ഇതി. 


യാതൊരുത്തന്‍ വിശുദ്ധനായിട്ട്‌ ശ്രദ്ധയോടുകൂടി ഈ പര 
മരഹസ്യമായ പ്രഭാഷണത്തെ തത്വവിവേചനാപൂര്‍വ്വം ഭഗവത്‌ 
പ്രേമികളും ശുദ്ധഹൃദയരുമായ ബ്രാഹ്മണരുടെ സദസ്സില്‍ 
കേള്‍പ്പിക്കുന്നുവോ അഥവാ ശ്രാദ്ധകാലങ്ങളില്‍ ഭോജനം കഴി 
ക്കുന്ന ബ്രഹ്മണരെ കേള്‍പ്പിക്കുന്നുവോ അവന്റെ ഈ വര്‍ണ്ണ 
നരൂപമായ കര്‍മ്മം അനന്തമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന 
താകുന്നു. അനന്തമാകുന്നതിനു സമര്‍ത്ഥവുമാകുന്നു. ഒന്നു 
കൂടി പറഞ്ഞുകൊണ്ട്‌ ഈ സിദ്ധാന്തത്തിന്റെ നിശ്ചിതത്വവും 
അദ്ധ്യായത്തിന്റെ സമാപ്തിയുടെ ലക്ഷ്യവും കുറിക്കുന്നു. 


അദ്ധ്യായം 2. 


സംബന്ധം - പരബ്രഹ്മ പരമാത്മാവ്‌ എല്ലാ ജീവികളിലും 
സ്ഥിതിചെയ്യുന്നു. എന്നാല്‍ ഒരുത്തര്‍ക്കും കാണപ്പെടുന്നില്ല. 
വളരെ വിരളമായിട്ടേ ആര്‍ക്കെങ്കിലും സൂക്ഷ്മബുദ്ധി 
യില്‍ക്കൂടി അദ്ദേഹത്തെ ദര്‍ശിക്കുവാന്‍ കഴിയുന്നുള്ളൂ. ആ 
ബ്രഹ്മ തന്റെ തന്നെ ഹൃദയത്തില്‍ സ്ഥിതിചെയ്യുമ്പോള്‍ എല്ലാ 
വര്‍ക്കും താന്താങ്ങളുടെ ബുദ്ധിയാകുന്ന നേത്രങ്ങള്‍ വഴി 
എന്തുകൊണ്ടു കാണുവാന്‍ കഴിയുന്നില്ല? ചുരുക്കം ചിലര്‍ക്ക്‌ 
എന്തുകൊണ്ടു കാണുവാന്‍ കഴിയുന്നു? അങ്ങനെ ഒരു പ്രശ്നം 
ഉദിക്കുന്നു. ഇതിനു മറുപടി പറയുന്നു - 


1. പരാഞ്ചി ഖാനി വൃതൃണത്‌ സ്വയംഭൂ- 
സ്തസ്മാത്‌ പരാങ്പശൃയതി നാന്തരാത്മന്‍ 
കശ്ചിദ്ധീരഃപ്രത്യഗാത്മാനമൈക്ഷ 


ദാവൃത്ത ചക്ഷുരമൃതത്വ മിച്ഛന്‍. 


ശബ്ദം, സ്പര്‍ശം, രൂപം, രസം, ഗന്ധം ഈ ഇന്ദ്രിയങ്ങ 
ളുടെ എല്ലാ സ്ഥുലവിഷയങ്ങളും പുറമേയുള്ളവയാകുന്നു. 
ഇതിന്റെ യഥാര്‍ത്ഥമായ അറിവിനുവേണ്ടിയാകുന്നു ഇന്ദ്രിയ 
ങ്ങളെ രചിച്ചിരിക്കുന്നത്‌. എന്തുകൊണ്ടെന്നാല്‍ ഇവയുടെ 
ജ്ഞാനമില്ലാതെ മനുഷ്യര്‍ക്ക്‌ ഏതെങ്കിലും വിഷയത്തിന്റെ രൂപ 
ത്തേയോ ഗുണത്തേയോ അറിയുവാന്‍ സാധിക്കുന്നില്ല. അതു 
പോലെ തന്നെ അവയെ യഥായോഗ്യം ഗ്രഹിക്കുകയും തൃജി 
ക്കുകയും ചെയ്തു. ഭഗവാന്റെ ഇന്ദ്രിയനിര്‍മ്മാണോദ്ദേശത്തെ 


സഫലമാക്കുന്നതിനുവേണ്ടി അവ മാര്‍ഗ്ഗമായി നവീന Ss 
കര്‍മ്മങ്ങളെ അനുഷ്ഠിക്കുവാനും സാധിക്കുന്നു. മനുഷ്യന്‍ 
ഇന്ദ്രിയങ്ങള്‍ മൂലം സ്വാസ്ഥ്യപ്രദവും സുബുദ്ധിദായകവും 
വിശുദ്ധവും ആയ വിഷയങ്ങളെ സ്വീകരിച്ചിട്ടു സുഖമായ 
ജീവിതം നയിച്ചുകൊണ്ടു പരമാത്മാവിങ്കലേയ്ക്ക്‌ എത്തിച്ചേ 
രുന്നതിനുള്ള ഉപാധിയായിട്ട ഇന്ദ്രിയങ്ങളെ നിര്‍മ്മിച്ചിരിക്കുന്നു. 
അതിനാല്‍ സ്വയംഭൂവായ ഭഗവാന്‍ ഇന്ദ്രിയങ്ങളുടെ മുഖം 
വെളിയിലേക്കായി ഘടിപ്പിച്ചിരിക്കുന്നു. എന്നാല്‍ വിവേക 
ശൂന്യതയാല്‍ അധികമാളുകളും ഇക്കാര്യം ഗ്രഹിക്കാതെ വിഷ 
യാസക്തരും ഉന്മത്തരുമായി ആപാത രമണീയ ങ്ങളായ 
പരിണാമങ്ങളില്‍ ഭഗവാനില്‍നിന്നും അകന്ന്‌ ദുഃഖശോകമയ 
നരകങ്ങളില്‍ എത്തിക്കുന്നവയായ അശുദ്ധവിഷയഭോഗ 
ങ്ങളില്‍ തന്നെ മുഴുകിക്കഴിയുന്നു. അവര്‍ അന്തര്യാമിയായ 
പരമാത്മാവിന്റെ നേര്‍ക്ക്‌ നോക്കുന്നില്ല തന്നെ. ചുരുക്കം ചില 
ബുദ്ധിമാന്മാര്‍ മാത്രം സത്സംഗംകൊണ്ടും സ്വാദ്ധ്യായം 
കൊണ്ടും ഭഗവത്‌ കൃപയാല്‍ അശുദ്ധവിഷയഭോഗങ്ങളുടെ 
പരിണാമദുഃഖങ്ങളെ അറിഞ്ഞ്‌ അമൃതസ്വരൂപനായ പരമാത്മാ 
വിനെ പ്രാപിക്കുന്നതിനുള്ള ഇച്ഛയാല്‍ പ്രേരിതരായി ബാഹ്യ 
വിഷയസുഖങ്ങളില്‍നിന്നും പിന്തിരിഞ്ഞ്‌ അവയെ ഭഗവത്സം 
ബന്ധിയായ വിഷയങ്ങളില്‍ പ്രവേശിപ്പിച്ച്‌ അന്തരാത്മാവിനെ 
അന്തര്യാമിയായ, പരമാമാത്മാവിനെ ദര്‍ശിക്കുന്നു. 


2. പരാച: കാമാനനുയന്തി ബാലാ- 
സ്തേ മൃത്യോര്‍യന്തി വിതതസ്യ പാശം 
അഥ ധീരാ അമൃതത്വം വിദിത്വാ 


ഗ്റുവമധ്റുവേഷ്വിഹ ന പ്രാര്‍ത്ഥയന്തേ. 


യാതൊരുത്തന്‍ വിഷയങ്ങളുടെ വെട്ടിത്തിളങ്ങലും ആപാ 
തരാമണീയകവും കണ്ടിട്ട്‌ അവയില്‍ ആസക്തനായി അവയെ 
പ്രാപിക്കുന്നതിനും ഭോഗിക്കുന്നതിനും വേണ്ടി ദുര്‍ല്ലഭവും അമു 
ല്യവുമായ മനുഷ്യജീവിതത്തെ നശിപ്പിക്കുന്നുവോ അവന്‍ 
അത്യന്തം ബുദ്ധിഹീനനാകുന്നു. നിശ്ചയമായും അവന്‍ സര്‍വ്വ 
കാലവ്യാപിയായ മൃത്യുവിന്റെ പാശത്താല്‍ ബന്ധിക്കപ്പെടുന്നു. 
ദീര്‍ഘകാലം വരെ നാനാപ്രകാരങ്ങളിലുള്ള യോനികളില്‍ 
ജനനം സ്വീകരിച്ചു കൊണ്ടും കൂടെക്കൂടെ മരിച്ചുകൊണ്ടും ഇരി 
ക്കുന്നു. എന്നാല്‍ ബുദ്ധിമാന്മാരായിട്ടുള്ളവര്‍ ഈ വിഷയത്തെ 
പ്പറ്റി ഗഹനമായി ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളുടെ 
ഭോഗങ്ങളെല്ലാം ജീവികള്‍ക്കു മറ്റു യോനികള്‍മാത്രം സമ്പാദി 
ച്ചുകൊടുക്കു വാനേ പര്യാപ്തമാകയുള്ളൂ. മനുഷ്യശരീരം എല്ലാ 
ത്തിലും വിലക്ഷണമാണ്‌. അതിന്റെ വാസ്തവികോദ്ദേശം വിഷ 
യോപഭോഗത്തിനായിക്കൊണ്ടല്ല. ഇപ്രകാരം ചിന്തിച്ചിട്ട്‌ ഇതിന്റെ 
ഉദ്ദേശം അമൃതസ്വരൂപനും നിത്യനുമായ പരബ്രഹ്മ പരമാത്മാ 
വിനെ പ്രാപിക്കുകയാണെന്നും അത്‌ ഈ ശരീരത്തില്‍ത്തന്നെ 
ലഭ്യമാകുമെന്നും ഉള്ള കാര്യം അവനു മനസ്സിലാകുമ്പോള്‍ 
അവന്‍ സര്‍വ്വതോഭാവത്തില്‍ അദ്ദേഹത്തിലേയ്ക്കു തിരിയു 
കയും ചെയ്യുന്നു. പിന്നെ അവന്‍ ഈ വിനാശ സ്വഭാവത്തോ 
ടുകൂടിയ ജഗത്തില്‍ ക്ഷണഭംഗുരങ്ങളായ ഭോഗങ്ങളെ പ്രാപി 
ക്കുന്നതിനുള്ള അഭിലാഷത്തോടുകൂടി ചരിക്കുന്നില്ല. അവ 
യില്‍ നിന്നും സര്‍വ്വഥാ വിരക്തനായിട്ട്‌ അത്യന്തം ശ്രദ്ധാലു 
വായി പരമാര്‍ത്ഥസാധനകളില്‍ വ്യാപൃതനായിക്കഴിയുന്നു. 


P 


fh 


3. യേന രൂപം രസം ഗന്ധം ശബ്ദാന്‍ 
സ്പര്‍ശാംശ്ചവ മൈഥുനാന്‍ 


ഏതേനൈവ വിജാനാതി കിമ്ര പരിശിഷ്യതേ. 
ഏതദ്ദൈ തത്‌. 


ശബ്ദം, സ്പര്‍ശം, രസം, ഗന്ധം മുതലായ എല്ലാ വിധ 
ത്തിലുള്ള വിഷയങ്ങളില്‍നിന്നും സ്ത്രീസഹവാസത്തില്‍ 
നിന്നും ലഭ്യമാകുന്ന സുഖങ്ങളും മനുഷ്യന്‌ ഏതൊരു പരമ 
ദേവനില്‍നിന്നും ലഭ്യമായിട്ടുള്ള ജ്ഞാനശക്തിദ്വാരാ അനുഭ 
വമുണ്ടാകുന്നുവോ അദ്ദേഹത്താല്‍ നല്‍കപ്പെട്ടിട്ടുള്ള ശക്തി 
കൊണ്ടുതന്നെ ഇവയുടെ ക്ഷണഭംഗുരതകളെ മനസ്സിലാക്കു 
ന്നു. ഈ സുഖങ്ങളില്‍ ഇവിടെ അവശേഷിക്കുന്നത്‌ എന്ത്‌ 
എന്ന്‌ ചിന്തിച്ചാല്‍ ഇവയെല്ലാം പ്രതിക്ഷണം മാറിക്കൊണ്ടിരി 
ക്കുന്നതും വിനാശ സ്വഭാവത്തോടു കൂടിയതും ആണെന്നും മന 
സ്സിലാക്കുവാന്‍ കഴിയുന്നു. ഇവയെല്ലാത്തിന്റേയും പരമാകാ 
രണനായ ഏകമാത്ര പരബ്രഹ്മ പരമേശ്വരന്‍ മാത്രം നിത്യനാ 
കുന്നു. അദ്ദേഹം ആദ്യം ഉണ്ടായിരുന്നു, അവസാനം ഉണ്ടാ 
യിരിക്കുകയും ചെയ്യും. അതിനാല്‍ അല്ലയോ നചികേതസ്േ, 
നിന്നാല്‍ ചോദിക്കപ്പെട്ട ബ്രഹ്മതത്വം ഇതുതന്നെ യാകുന്നു; അത്‌ 
എല്ലാത്തിന്റേയും ബാക്കിയും എല്ലാത്തിന്‍റേയും അന്ത്യവും 
അഖിലത്തിന്റേയും അധിപതിയും അഖിലത്തിന്റേയും പരമ 
ഗതിയും ആകുന്നു. 


4. സ്വപ്നാന്തംജാഗരിതാന്തം ചോഭ 
യേനാനുപശ്യതി 


മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ 
ന ശോചതി. 


ഏതൊരു പരമാത്മാവിന്റെ സഹയോഗംകൊണ്ട്‌ ഈ ജീവാ 
ത്മാവു സ്വപ്നാവസ്ഥയിലും ജാഗ്രദവസ്ഥയിലും സംഭവി 
ക്കുന്ന എല്ലാ സംഭവങ്ങളുടേയും അനുഭവം കൂടെക്കൂടെ 
പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുവോ ഇവയെല്ലാം അറിയുന്നതി 
നുള്ള ശക്തി ഇതിന്‌ ഏതൊരു പരബ്രഹ്മ പരമേശ്വരനില്‍നിന്നും 
ലഭ്യമായിരിക്കുന്നുവോ യാതൊന്നിന്റെ കൃപയാല്‍ ഈ 
ജീവിക്ക്‌ അതിന്റെ (പരമാത്മാ) വിജ്ഞാനശക്തിയുടെ ഒരംശം 
പ്രാപ്തമായിരിക്കുന്നുവോ, അവയ്ക്കെല്ലാമുപരിയായി 
മഹത്തും സര്‍വ്വദാ സര്‍വ്വത്ര വ്യാപ്തവും ആയ പരബ്രഹ്മ പര 
മേശ്വരനെ അറിയുന്ന ധീരപുരുഷന്‍ ഒരിക്കലും യാതൊരു കാര 
ണവശാലും ലേശമാത്രം പോലും ശോകം അനുഭവിക്കുന്നില്ല. 


5. യ ഇമം മധ്വദം വേദ ആത്മാനം ജീവമന്തികാത്‌ 


ഈശാനം ഭൂതഭവ്യസ്യ ന തതോ വിജൂഗുപ്സ 
തേ. ഏതദ്വൈ തത്‌. 


യാതൊരു സാധകന്‍ അഖില ജീവ പ്രദായകനും ജീവിക 
ളുടെ പരമജീവനും അവയെ സ്വന്തം കര്‍മ്മഫലം അനുഭവി 
പ്പിക്കുന്നവനും ഭൂതം, വര്‍ത്തമാനം, ഭാവി എന്നീ ജഗത്തുക്ക 
ളുടെ ഏകമാത്ര ഭരണാധികാരിയും ആയ പരബ്രഹ്മ പരമേശ്വ 
രനെ “അന്തര്യാമിയായി നിരന്തരം തന്റെ സമീപത്തിലും ഹൃദ 
യത്തിലും സ്ഥിതിചെയ്യുന്നു എന്നു ഗ്രഹിക്കുന്നുവോ, അതു 
പോലെതന്നെ അദ്ദേഹം എല്ലാവരുടേയും ഹൃദയങ്ങളിലും 
വസിക്കുന്നു എന്നും സ്വാഭാവികമായി അനുമാനിക്കുന്നു 


എങ്കില്‍ അവന്‍ പിന്നീട്‌ ആ മഹിമാമയ സ്വരൂപത്തെ ഒരിക്കലൂം 
മറക്കുവാന്‍ കഴിയുന്നതല്ല. അതിനാല്‍ അവന്‍ ഒരിക്കലും 
ആരേയും നിന്ദിക്കുന്നില്ല, ആരോടും വെറുപ്പും വിദ്വേഷവും 
പ്രകടിപ്പിക്കുന്നില്ല. നചികേതസ്സേ, നീ ഏതൊരു ബ്രഹ്മത്തെപ്പറ്റി 
ചോദിച്ചിരിക്കുന്നുവോ അത്‌ ഇതുതന്നെയാകുന്നു. അതിനെത്ത 
ന്നെയാണു ഞാന്‍ മുകളില്‍ വര്‍ണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നത്‌. 


സംബന്ധം - (ബ്രഹ്മം തുടങ്ങി സ്ഥാവരപര്യന്തം സകലജീവി 
കളും ആ പരബ്രഹ്മ പരമേശ്വരനാല്‍ ഉല്‍പ്പന്നമായിരിക്കുന്നു. 
അതായത്‌ എന്തെല്ലാമുണ്ടോ അവയെല്ലാം അദ്ദേഹത്തിന്റെ രൂപ 
വിശേഷങ്ങളാകുന്നു. അദ്ദേഹത്തില്‍നിന്നും ഭിന്നമായി ഇവി 

ടെ യാതൊന്നും തന്നെയില്ല. എന്തുകൊണ്ടെന്നാല്‍ ഈ 

സമ്പൂര്‍ണ്ണ ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാനകാരണം ഏക 
മാത്രനായ പരമേശ്വരന്‍ തന്നെയാകുന്നു; അദ്ദേഹം ഏകനായി 
ത്തന്നെ അഖിലത്തിലും കുടികൊള്ളുന്നു. ഇനി തത്സംബന്ധ 

മായി പറയുന്നു - 


6. യഃ പൂര്‍വ്വം തപസോ ജാതമദ്ഭ്യ: 
പൂര്‍വമജായത 


ഗുഹാം പ്രവിശ്യ തിഷ്ഠന്തം യോ 
ഭൂതേഭിര്‍വ്യപശ്യത. ഏതദ്വൈ തത്‌. 


യാതൊന്നു ജലത്തില്‍ നിന്നും ഉപലക്ഷിതമായ പശ്ചമഹാ 
ഭൂതങ്ങള്‍ക്കും മുമ്പ്‌ ഹിരണ്യഗര്‍ഭ ബ്രഹ്മാവിന്റെ രൂപത്തില്‍ 
പ്രത്യക്ഷമായിരുന്നുവോ അദ്ദേഹം തന്റേതന്നെ സങ്കല്പരൂപ 
മായ തപസ്സിനാല്‍ പ്രകടമാകുന്നവനും അഖിലജീവജാലങ്ങ 
ളുടേയും ഹൃദയഗുഹകളില്‍ പ്രവിഷ്ടനായി അവയോടുകൂടി 
സഹവസിക്കുന്ന പരമേശ്വരനെ, യാതൊരുത്തന്‍ അദ്ദേഹം 
എല്ലാവരുടേയും ഹൃദയങ്ങളിലും അധിവസിക്കുന്നവനും 
എല്ലാത്തിന്റേയും അന്തര്യാമിയുടമായ പരമേശ്വരന്‍ തന്നെയാ 
കുന്നുവെന്നും ഈ സമ്പൂര്‍ണ്ണ ജഗത്ത്‌ അദ്ദേഹത്തിന്റെ മഹി 
മയാല്‍ പ്രകാശിക്കുന്നുവെന്നും ഗ്രഹിക്കുന്നുവോ അവന്‍ 
യാഥാര്‍ത്ഥ്യത്തെത്തന്നെ ഗ്രഹിക്കുന്നു. അഖിലഹൃദയങ്ങളില്‍ 
അധിവസിക്കുന്നവനായ സാക്ഷാല്‍ പരബ്രഹ്മ പരമേശ്വരനെ 
ത്തന്നെയാണു നീ അറിവാന്‍ ആഗ്രഹിച്ചത്‌. 


സംബന്ധം - അതേ പരബ്രഹ്മത്തെ ഇനി അദിതിദേവിയുടെ 
രൂപത്തില്‍ വര്‍ണ്ണിക്കുന്നു - 


7. യാ പ്രാണേന സംഭവത്യദിതിര്‍ദേവതാമയീ 


ഗുഹാം പ്രവിശ്യ തിഷ്ഠന്തീം യാ 
ഭൂതേഭിര്‍വ്യജായത. ഏതദ്വൈ തത്‌. 


സര്‍വ്വ ദേവതാമയിയായ ഭഗവതി അദിതിദേവി ഏറ്റവും 
ആദ്യം ആ പരബ്രഹ്മത്തിന്റെ സങ്കല്പത്തില്‍നിന്നും എല്ലാ ജഗ 
ത്തിന്റേയും ജീവന ശക്തിയോടുകൂടി ഉത്ഭവിച്ചും എല്ലാ ജീവി 
കളേയും ബീജരൂപത്തോടുകൂടി തന്നോടുചേര്‍ത്തും പ്രത്യക്ഷ 
മായിരുന്നു. ഹൃദയൂരപമാകുന്ന ഗുഹയില്‍ പ്രവിഷ്ടയായി 
അവിടെത്തന്നെ വസിക്കുന്ന ആ ഭഗവതി, ഭഗവാന്റെ അചിന്ത്യ 
മഹാശക്തി, ഭഗവാനില്‍നിന്നും സര്‍വ്വഥാ അഭിന്ന മാകുന്നു; ഭഗ 
വാന്റെയും അവളുടെയും ശക്തിയില്‍ യാതൊരു വൃത്യാസ 
വുമില്ല. ഭഗവാന്‍ തന്നെ ശക്തിരൂപത്തില്‍ എല്ലാവരുടേയും 
ഹൃദയങ്ങളില്‍ പ്രവേശിച്ചിരിക്കുന്നു. നചികേതസ്നേ, 


ഏതൊന്നിനെപ്പറ്റി നീ ജിജ്ഞാസുവായിരുന്നുവോ അതു തന്നെ 
ആ പരബ്രഹ്മമാകുന്നു. 


അഥവ - ജനനീരൂപത്തില്‍ സമസ്ത ദേവകളേയും സൃഷ്ടി 

ചതുകാരണം അവള്‍ സര്‍വ്വദേവതാമയിയായി; ശബ്ദാദി 

സമസ്ത ഭോഗ സമൂഹങ്ങളെ ഭക്ഷിക്കുന്നവളായതുകൊണ്ട്‌ 

അവളുടെ നാമം അദിതി എന്നായി. അവള്‍ ഹിരണ്യഗര്‍ഭ രൂപ 

മായ പ്രാണനോടുകൂടി പ്രകടമാകുകയും സമസ്ത ഭൂതപ്രാണി 
കളോടു കൂടിത്തന്നെ യാതൊന്നിന്റെ പ്രാദുര്‍ഭാവം ഉണ്ടാകു 

കയും അതുപോലെതന്നെ യാതൊന്ന്‌ എല്ലാ ഭൂത്രപാണികളു 
ടേയും ഹൃദയഗുഹകളില്‍ പ്രവിഷ്ടയായി അവിടെ സ്ഥിതി 

ചെയ്യുകയും ചെയ്യുന്നുവോ ആ പരമേശ്വരന്റെ മഹാശക്തി 

വാസ്തവത്തില്‍ അദ്ദേഹത്തിന്റെ പ്രതീകം തന്നെയാകുന്നു. 

സ്വയം പരമേശ്വരന്‍തന്നെ ഈ രൂപത്തില്‍ തന്നെത്തന്നെ പ്രക 
ടമാക്കിയിരിക്കുന്നു. നചികേതസ്സേ, നീ അറിയുവാനാഗ്രഹി 

ക്കുന്ന ബ്രഹ്മം ഇതുതന്നെയാകുന്നു. 


8. അരണ്യോര്‍നിഹിതോ ജാതവേദാ ഗര്‍ഭ 
ഇവ സുഭ്യതോ ഗര്‍ഭിണീഭി; 


ദിവേ ദിവ ഈഡ്ധ്യോ ജാഗ്യവദ്ഭിര്‍ഹവിഷ്മദ്ഭിര്‍ 


മനുഷ്യേഭിരഗ്നി:. ഏതദ്വൈ തത്‌. 


ഗര്‍ഭിണിയായ സ്ത്രീയില്‍നിന്നും ശുദ്ധമായ അന്നപാനാ 
ദികള്‍ സ്വീകരിച്ച്‌ പരിപുഷ്ടനായ ബാലന്‍ എപ്രകാരം ഗര്‍ഭ 
ത്തില്‍ ഒളിഞ്ഞിരിക്കുന്നുവോ അതേപ്രകാരംതന്നെ സര്‍വ്വജ്ഞ 
നായ അഗ്നിഭഗവാന്‍ അരണിത്തടികളുടെ ഇടയില്‍ ഒളിഞ്ഞി 
രിക്കുന്നു. അതുപോലെ അഗ്നിവിദ്യയെ ഗ്രഹിച്ചിട്ടുള്ള പരിശ്ര 
മികളും ശ്രദ്ധാലുക്കളും എല്ലാ അവശ്യസാമഗ്രീ സമ്പന്നരുമായ 
മനുഷ്യഗണങ്ങള്‍ പ്രതിദിനം ആരെ സ്തുതിക്കുകയും ആദരി 
ക്കുകയും ചെയ്യുന്നുവോ ആ അഗ്നിദേവന്‍ സര്‍വ്വജ്ഞനായ 
പരമേശ്വരന്റെ പ്രതീകംതന്നെയാകുന്നു. നചികേതസ്സേ! നീ 
ചോദിച്ചതായ സാക്ഷാല്‍ പരബ്രഹ്മം ഇതുതന്നെയാകുന്നു. 


9. യതശ്ചോദേതി സൂര്യോ/സ്തം യത്ര ച ഗച്ഛതി 


തംദേവാ: സര്‍വേ അര്‍പ്പിതാസ്തദു നാത്യേതി 
കശ്ചന. ഏതദ്വൈ തത്‌. 


ഏതൊരു പരമേശ്വരനില്‍ നിന്നും സൂര്യദേവന്‍ പ്രത്യക്ഷ 
നാകുകയും എവിടെച്ചെന്ന്‌ വിലയനം പ്രാപിക്കുകയും ചെയ്യു 
ന്നുവോ യാതൊരുത്തന്റെ മഹിമയില്‍ നിന്നുതന്നെ സൂര്യദേ 
വന്റെ ഉദയാസ്തമയലീലകള്‍ നിയമപൂര്‍വ്വം നടക്കുന്നുവോ ആ 
പരബ്രഹ്മത്തില്‍ത്തന്നെ സമ്പൂര്‍ണ്ണദേവന്‍ പ്രവിഷ്ടനാകുന്നു; 
എല്ലാം അതില്‍ത്തന്നെ സ്ഥിതിചെയ്യുന്നു. ആര്‍ക്കും ആ 
സര്‍വ്വാത്മകവും സര്‍വ്വമയവും എല്ലാത്തിന്റെയും ആദിയും 
അന്തവും ആശ്രയസ്ഥാനവുമായ പരമേശ്വരന്റെ മഹിമയേയും 
വ്യവസ്ഥയേയും ഉല്ലംഘിക്കുവാന്‍ സാദ്ധ്യമല്ല. സര്‍വ്വതോഭാ 
വത്തോടുകൂടി എല്ലാം എപ്പോഴും അദ്ദേഹത്തിന്റെ അധീന 
ത്തില്‍ അദ്ദേഹത്തിന്റെതന്നെ ഭരണത്തില്‍ കഴിഞ്ഞുകൂടുന്നു. 
ആര്‍ക്കും തന്നെ അദ്ദേഹത്തിന്റെ മഹിമയെ കടന്നുപോകുവാന്‍ 
സാധിക്കുന്നില്ല. നീ ചോദിച്ചതായ സാക്ഷാല്‍ ബ്രഹ്മം ആ ശക്തി 
മാനായ പരബ്രഹ്മപുരുഷോത്തമനാകുന്നു. 


K 


10. യദേവേഹ തദമുത്ര യദമുധ്ത തദന്പിഹ 


മൃത്യോ: സ മൃത്യുമാപ്നോതി യ ഇഹ 
നാനേവ പശ്യതി. 


യാതൊന്ന്‌ സര്‍വ്വശക്തിമാനായി, സര്‍വ്വാന്തര്യാമിയായി, 
അഖിലത്തിന്റേയും പരമകാരണനായി സ്ഥിതിചെയ്യുന്ന പര 
ബ്രഹ്മപുരുഷോത്തമന്‍ ഇവിടെ ഈ പൃഥ്വിയില്‍ത്തന്നെയുണ്ട്‌; 
അതുതന്നെ അവിടെ പരലോകത്തിലും, അതായത്‌ ദേവഗ 
ന്ധര്‍വ്വാദി വിഭിന്നലോകങ്ങളിലും, കാണപ്പെടുന്നു. തഥാ 
യാതൊന്ന്‌ അവിടെയുണ്ടോ അതുതന്നെ ഇവിടെയുമുണ്ട്‌. ഒരേ 
പരമാത്മാവുതന്നെ അഖില ബ്രഹ്മാണ്ഡങ്ങളിലും വ്യാപ്തനാ 
യിരിക്കുന്നു. യാതൊരുത്തന്‍ ആ ഒരേ പരബ്രഹ്മത്തെ ലീല 
യില്‍നിന്നും നാനാ നാമങ്ങളിലും രൂപങ്ങളിലും പ്രകാശിക്കു 
ന്നതുകണ്ട്‌ മോഹവിവശനായി അതില്‍ നാനാത്വത്തെ വിഭാവനം 
ചെയ്യുന്നുവെങ്കില്‍ അവനു വീണ്ടും മൃത്യുവിന്‌ അധീനനാകേ 
ണ്ടതായി വരുന്നു. അവന്‍ സ്വാഭാവികമായും ജന്മമരണച്ച്ര 
ത്തില്‍നിന്നും മോചനം നേടുന്നില്ല. അതായത്‌ ഏകനായ പര 
ബ്രഹ്മപരമേശ്വരന്‍ തന്റെ അചിന്ത്യശക്തിയോടുകൂടി നാനാ 
രൂപങ്ങളില്‍ പ്രകടമാകുന്നതിനും ഈ പ്രപഞ്ചം മുഴുവന്‍ 
അകത്തും പുറത്തും ആ ഒരേ പരമാത്മാവിനാല്‍ത്തന്നെ 
വ്യാപ്തമാകുന്നതിനുമുള്ള കാരണവും അദ്ദേഹത്തിന്റെ സ്വരൂ 
പവിശേഷം തന്നെയെന്ന്‌ ദൃസ്ദതാപൂര്‍വ്വം മനസ്സിലാക്കണം. 


1. മനസൈവേദമാപ്തവ്യം നേഹ 
നാനാസ്തി കിംചന 


മൃത്യോഃ സ മൃത്യും ഗച്ഛതി യ ഇഹ നാനേവ 
പശ്യതി. 


പരമാത്മാവിന്റെ പരമതത്വം ശുദ്ധഹൃദയത്തോടുകൂടി 
ത്തന്നെ ഇപ്രകാരം ഗ്രഹിക്കുവാന്‍ കഴിയുന്നു. ഈ ജഗത്തില്‍ 
ഏകമാത്ര പരമാത്മാവുതന്നെ പരിപൂര്‍ണ്ണനാകുന്നു. എല്ലാം 
അദ്ദേഹത്തിന്റെ രൂപംതന്നെയാകുന്നു. ഇവിടെ പരമാത്മാ 
വില്‍നിന്നും ഭിന്നമായി യാതൊന്നുമില്ല. യാതൊരുത്തന്‍ 
ഇവിടെ വിഭിന്നതയെ ദര്‍ശിക്കുന്നു എങ്കില്‍ ആ മനുഷ്യന്‍ 
മൃത്യുവില്‍നിന്നും മൃത്യുവിനെത്തന്നെ പ്രാപിക്കുന്നു; കൂടെ 
ക്കൂടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു. 


12. അംഗുഷ്ഠമാത്ര: പുരുഷോ മധ്യ 
ആത്മനി തിഷ്ഠതി 


ഈശാനോ ഭൂതഭവ്യസ്യ ന തതോ 
വിജുഗുപ്സതേ. ഏതദ്വൈ തത്‌. 


അന്തര്യാമിയായ പരമേശ്വരന്‍ ഭൂത വര്‍ത്തമാന ഭാവികാല 
ങ്ങലില്‍ സംഭവിക്കുന്ന എല്ലാ ജീവികളുടയും ഭരണാധികാരി 
യാകുന്നു, സമാനഭാവത്താല്‍ സര്‍വ്വദാ സര്‍വ്വത പരിപൂര്‍ണ്ണ 
നാകുന്നു. എന്നിരുന്നാലും ഹൃദയത്തില്‍ അദ്ദേഹത്തിന്റെ 
സ്ഥാനം മഹത്വമേറിയതെന്നു കരുതപ്പെടുന്നു. പരമേശ്വരന്‍ 
യാതൊരു സ്ഥൂലസൂക്ഷ്മാകാരവിശേഷത്തോടുകൂടിയതായി 
രിക്കുന്നില്ല. എന്നാല്‍ സ്ഥിതിക്കനുസരണമായി അദ്ദേഹം 
എല്ലാ ആകാരങ്ങള്‍ക്കും അതീതനാകുന്നു. ക്ഷുദ്രങ്ങളായ എറു 
മ്പുകളുടെ ഹൃദയത്തില്‍ അതിന്റെ ഹൃദയാകാരത്തിന്റെ പരി 


D 


ണാമത്തില്‍ വിരാജിക്കുന്നു. മനുഷ്യഹൃദയം അംഗുഷ്ഠപരി 
ണാമത്തിലുള്ളതാകുന്നു. മനുഷ്യന്‍ പരമാത്മാവിനെ പ്രാപിക്കൂ 
വാന്‍ അവകാശിയായിത്തന്നെ കരുതുന്നു. അതിനാല്‍ മനു 
ഷ്യഹൃദയം പരബ്രഹ്മ പരമേശ്വരന്റെ ഉപലബ്ധിക്കുള്ള സ്ഥാന 
മായി കണക്കാക്കപ്പെടുന്നു. അതിനാല്‍ ഇവിടെ മനുഷ്യരുടെ 
ഹൃദയപരിമാണമനുസരിച്ച്‌ പരമേശ്വരനെ അംഗുഷ്ടമാത്രമായ 
അളവില്‍ വിഭാവനം ചെയ്യുന്നു. ഇപ്രകാരം പരമേശ്വരനെ തന്റെ 
ഹൃദയത്തില്‍ സ്ഥിതിചെയ്യുന്നതായിക്കാണുന്നവന്‍, ഇപ്രകാരം 
എല്ലാവരുടേയും ഹൃദയത്തില്‍ അദ്ദേഹം വിരാജിക്കുന്നു 
എന്നു സ്വാഭാവികമായി ധരിക്കുന്നു. തല്‍ക്കാരണം അവന്‍ 
പിന്നീട്‌ ആരേയും നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നി 
ല്ല. നചികേതസ്സേ! ഏതൊന്നിനെപ്പറ്റി നീ ചോദിച്ചുവോ അത്‌ 
ഈ പരബ്രഹ്മമാകുന്നു. 


13. അംഗുഷ്ഠമാത്ര: പുരുഷോ 
ജ്യോതിരിവാധൂ മക: 
ഈശാനോ ഭൂതഭവ്യസ്യ സ ഏവാദ്യ സ ഉ ശ്വ: 
ഏതദ്വൈ തത്‌. 
മനുഷ്യന്റെ ഹൃദയഗുഹയില്‍ സ്ഥിതിചെയ്യുന്ന ഈ അംഗു 
ഷ്ഠമാത്ര പുരുഷന്‍ ഭൂതം, ഭാവി, വര്‍ത്തമാനം ഇതുകളെ നിയ 
ന്ത്രിക്കുന്ന സ്വതന്ത്ര ഭരണാധികാരിയാകുന്നു. ഇദ്ദേഹം 
ജ്യോതിര്‍മയനും ആകുന്നു. സൂര്യനേയും അഗ്നിയേയും 
പോലെ ഉഷ്ണപ്രകാശിയായിരിക്കുന്നുമില്ല. എന്നാല്‍ ദിവ്യവും 
ശാന്തവുമായ പ്രകാശത്തോടുകൂടിയവനാകുന്നു. ലാകിക 
ജ്യോതിസ്സുകളില്‍ ധൂമരൂപം ദോഷകരമാകുന്നു. ഇത്‌ ധൂമര 
ഹിതവും ദോഷരഹിതവും സര്‍വ്വഥാ വിശുദ്ധജ്ഞാനസ്വരൂ 
പവും ആകുന്നു. മറ്റു ജ്യോതിസ്സുകള്‍ വളരുകയും തളരുകയും 
യഥാസമയം അണയുകയും ചെയ്യുന്നു. എന്നാല്‍ ഇത്‌ ഇന്നെ 
ങ്ങനെയോ അതപോലെ നാളെയും സ്ഥിതിചെയ്യുന്നു. ഇതിന്റെ 
ഏകരസത നിത്യവും അക്ഷുണ്ണവുമാകുന്നു. ഇത്‌ ഒരിക്കലും 
കുറയുന്നില്ല, ഒരിക്കലും വളരുന്നില്ല. ഒരിക്കലും നശിക്കുന്നി 
ല്ല. നചികേതസ്സേ! ഈ പരിവര്‍ത്തനരഹിതനും അവിനാശിയു 
മായ പരമേശ്വരനെപ്പറ്റിത്തന്നെ നീ ചോദിക്കുന്നു. 


14. യഥോദകം ദുര്‍ഗേ വൃഷ്ടം പര്‍വ്വതേഷു 
വിധാവതി 


ഏവം ധര്‍മ്മാന്‍ പൃഥക്‌ പശ്യംസ്താനേവാനു- 
വിധാവതി. 


മഴവെള്ളം ഒന്നുമാത്രമേയുളളു. എന്നാല്‍ അത്‌ അത്യുന്ന 
തങ്ങളായ പര്‍വ്വതങ്ങളിലും കൊടുമുടികളിലും വര്‍ഷിക്കു 
മ്പോള്‍ അവിടെ അതു തങ്ങിനില്‍ക്കുന്നില്ല. അതിവേഗം താഴ്ന്ന 
ഭാഗങ്ങളിലേക്കു ഒഴുകി വിഭിന്ന വര്‍ണ്ണങ്ങളിലും ആകാരത്തി 
ലും, ഗന്ധത്തോടുകൂടിയും നാലു ഭാഗങ്ങളിലേയ്ക്കും ചിത 
റിപ്പോകുന്നു. ഇതേ പ്രകാരംതന്നെ ഒരേ പരമാത്മാവില്‍നിന്നും 
ഉത്ഭവിച്ച വിഭിന്ന സ്വഭാവങ്ങ ളോടുകൂടിയ ദേവാസുര മനുഷ്യാ 
ദികള്‍ പരമാത്മാവിനെ പ്രത്യേകം പ്രത്യേകം വിഭാവനം ചെയ്ത്‌ 
അദ്ദേഹത്തിന്‌ ഉപാസനകളും പൂജാദികളും ചെയ്ത്‌ അവരും 
ചിതറിപ്പോയ ജലത്തിനു തുല്യം വിഭിന്ന ദേവാസുരാദികളുടെ 
ലോകങ്ങളിലും അതുപോലെതന്നെ നാനാപ്രകാരങ്ങളിലുള്ള 
യോനികളിലും അലഞ്ഞു തിരിയേണ്ടതായിവരുന്നു. അവന്‍ 


K 


ബ്രഹ്മലോകം പ്രാപിക്കുവാന്‍ സാധ്യമല്ല. 


15. യഥോദകം ശുദ്ധേ ശുദ്ധമാസിക്തം 
താദൃഗേവ ഭവതി 


ഏവം മുനേര്‍വിജാനത ആത്മാ ഭവതി ഗൌതമ. 


എന്നാല്‍ മഴയുടെ നിര്‍മ്മലജലം നിര്‍മ്മലമായിത്തന്നെ 
വര്‍ഷിക്കുകയാണെങ്കില്‍ അത്‌ അതേക്ഷണം തന്നെ പവിത്ര 
മായിത്തീരുമായിരുന്നു. അതില്‍ യാതൊരു വികാരങ്ങളുമുണ്ടാ 
കയില്ല, ഒരിടത്തേയ്ക്കും ചിതറിപ്പോകുകയില്ലായിരുന്നു. ഇതു 
പോലെതന്നെ അല്ലയോ ഗൌതമവംശീയനായ നചികേതസ്സേ, 
ഈ കാണുന്നതെല്ലാം പരബ്രഹ്മ പുരുഷോത്തമന്‍ തന്നെ 
എന്നുള്ള തത്വം നന്നായി ഗ്രഹിക്കുന്ന മനനശീലന്‍ - പ്രപഞ്ച 
ത്തിന്റെ ബാഹ്യരൂപങ്ങള്‍ക്കുപപരതനായ പുരുഷന്റെ, 
ആത്മാവു പരബ്രഹ്മത്തില്‍ ലയിച്ച്‌ അതിനോടുകൂടി താദാത്മ്യം 
പ്രാപിക്കുന്നു. 


1. പുരമേകാദശദ്വാരമജസ്യാവ്രകചേതസ: 


അനുഷ്ഠായ ന ശോചതി വിമുക്തശ്ച 
വിമുച്യതേ. ഏതദ്വൈ തത്‌. 


മനുഷ്യശരീരമാകുന്ന നഗരം രണ്ടുകണ്ണുകള്‍, രണ്ടു ചെവി 
കള്‍, രണ്ടു നാസാദ്വാരങ്ങള്‍, ഒരു മുഖം, ബ്രഹ്മരന്ധ്രം, നാഭി, 
ഗുദം, ശിശ്നം - എന്നീ പതിനൊന്നു വാതിലുകളോടു കൂടിയ 
താകുന്നു. ഇത്‌ സര്‍വ്വവ്യാപിയും അവിനാശിയും അജന്മാവും 
നിത്യനും, നിര്‍വികാരനും, ഏകരസനും, വിശുദ്ധ ജ്ഞാനസ്വ 
രൂപനുമായ പരമേശ്വരന്റെ നഗരമാകുന്നു. അദ്ദേഹം സര്‍വ്വത്ര 
സമഭാവനയോടുകൂടി എന്നാളും പരിപൂര്‍ണ്ണനായിരുന്നു കൊണ്ട്‌ 
തന്റെ രാജധാനിയായ ഈ മനുഷ്യശരീരത്തിന്റെ ഹൃദയ 
പ്രാസാദത്തോടെ രാജാവിനുതുല്യം വിശേഷരൂപത്തില്‍ വിരാ 
ജിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രഹസ്യത്തെ ഗ്രഹിച്ചു ജീവിക്കുന്ന 
യാതൊരുത്തന്‍ ഭജനസ്മരണാദിസാധനകള്‍ അനുഷ്ഠിച്ചു നഗ 
രത്തിന്റെ മഹാധികാരിയായ പരമേശ്വരനെ നിരന്തരം ചിന്തി 
ച്ചും ധ്യാനിച്ചും കഴിയുന്നുവോ അവന്‍ ഒരിക്കലും ശോകം 
അനുഭവിക്കുന്നില്ല; അവന്‍ ശോകകാരണങ്ങളായ സംസാര 
ബന്ധനങ്ങളില്‍നിന്നും മോചനം നേടി ജീവന്മുക്തനാകുകയും 
ശരീരത്യാഗത്തിനുശേഷം വിദേഹയുക്തനായി ഭവിക്കയും 
ചെയ്യുന്നു; പരമാത്മാവില്‍ വിലയം പ്രാപിച്ച്‌ ജനനമരണ ചക്ര 
ത്തില്‍നിന്നും എന്നെന്നേക്കുമായി മോചനം നേടുന്നു. നീ അറി 
യുവാന്‍ വേണ്ടി ചോദിച്ചത്‌ ഈ സര്‍വ്വവ്യാപകനായ പരബ്ര 
ഹ്മത്തെപ്പറ്റിയാകുന്നു. 
സംബന്ധം - ഇനി ആ പരമേശ്വരന്റെ സര്‍വ്വരൂപത്തെ സ്പഷ്ടീ 
കരിക്കുന്നു. 

2. ഹംസഃ ശുചിഷദ്‌ വസുരന്തരിക്ഷസ- 

ദ്ധോതാ വേദിഷദതിഥിര്‍ദുരോണസത്‌ 
നൃഷദ്‌ വരസദൃതസദ്‌ വ്യോമസദബ്ജാ 


ഗോജാഴ്ൃതജാ അദ്രിജാ ജതംബ്ൃഹത്‌. 


പ്രാകൃത ഗുണങ്ങള്‍ക്കതീതവും ദിവ്യവിശുദ്ധവുമായ പര 
മധാമത്തില്‍ വിരാജിക്കുന്ന സ്വയം പ്രകാശിയായ പരബ്രഹ്മ 


പുരുഷോത്തമന്‍ തന്നെ അന്തരീക്ഷത്തില്‍ സഞ്ചരിക്കുന്ന 
വസു എന്നു പേരുള്ള ദേവനാകുന്നു; അദ്ദേഹം തന്നെ അതി 
ഥിയുടെ രൂപത്തില്‍ ഗൃഹസ്ഥന്റെ ഭവനത്തില്‍ ആഗതനാ 
കുന്നു; അദ്ദേഹം തന്നെ യജ്ഞവേദിയില്‍ പ്രതിഷ്ഠിതമായി 
രിക്കുന്ന ജ്യോതിര്‍മയ അഗ്നിയും അതുപോലെ തന്നെ അതില്‍ 
ആഹൂതി നടത്തുന്ന ഹോതാവും ആകുന്നു. അദ്ദേഹം തന്നെ 
എല്ലാ മനുഷ്യരുടെ രൂപത്തിലും സ്ഥിതിചെയ്യുന്നു. മനുഷ്യരെ 
അപേക്ഷിച്ച്‌ ശ്രേഷ്ഠന്മാരായ ദേവന്മാരുടേയും പിതൃക്കളു 
ടേയും രൂപത്തില്‍ സ്ഥിതിചെയ്യുകയും സത്യത്തില്‍ അധിഷ്ഠി 
തമായിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ ജലത്തില്‍ 
മത്സ്യമായും ശംഖായും ശുക്തിയായും പ്രകടമാകുന്നു. പൃഥ്വി 
യില്‍ വൃക്ഷമായും അങ്കുരമായും അന്നമായും 
ഓഷധിയായും യജ്ഞാദി സല്‍ക്കര്‍മ്മങ്ങളില്‍ നാനാവിധങ്ങ 
ളിലുമുള്ള യജ്ഞ ഫലങ്ങളുടെ രൂപത്തിലും പര്‍വ്വതങ്ങളില്‍ 
നദി മുതലായവയുടെ രൂപത്തിലും പ്രകടമാകുന്നു. അദ്ദേഹം 
എല്ലാ വീക്ഷണത്തിലും എല്ലാത്തിലും ശ്രേഷ്ഠവും മഹത്തും 
പരമ സത്യതത്വവും ആകുന്നു. 


3. ഉനര്‍ധ്വംപ്രാണമുന്നയത്യപാനം പ്രത്യഗസ്യതി 
മധ്യേ വാമനമാസീനം വിശ്വേ ദേവാ ഉപാസതേ. 


ശരീരത്തില്‍ നിയമാനുസൃതമായി അനവരതം പ്രാണാപാ 
നാദികളുടെ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ജഡവസ്തു 
ക്കളില്‍ കാണപ്പെടുന്ന ക്രിയാശീലത ആ പരമാത്മാവിന്റെ 
ശക്തിയും പ്രേരണയും കൊണ്ടു സംഭവിക്കുന്നു. അദ്ദേഹം 
തന്നെ മാനവഹൃദയങ്ങളില്‍ രാജാവിനു തുല്യം വിരാജിച്ചു 
കൊണ്ട്‌ പ്രാണനെ മുകളിലേയ്ക്കും അപാനനെ താഴേയ്ക്കും 
തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം അദ്ദേഹം ശരീരത്തിനു 
ള്ളില്‍ സംഭവിക്കുന്ന എല്ലാ വ്യാപാരങ്ങളേയും സുചാരുരൂപ 
ത്തില്‍ ക്രമീകരിക്കുന്നു. ഹൃദയസ്ഥിതനായ ആ പരമഭജനീയ 
പരബ്രഹ്മപുരുഷോത്തമനെ എല്ലാ ദേവതകളും ഉപാസിച്ചുകൊ 
ണ്ടിരിക്കുന്നു. ശരീരസ്ഥിതമായ പ്രാണന്‍, മനസ്സ്‌, ബുദ്ധി മുത 
ലായ എല്ലാ ഇന്ദ്രിയങ്ങളുടേയും അധിഷ്ഠാനദേവതകള്‍ ആ 
പരമേശ്വരനെ പ്രസാദിപ്പിക്കുന്നതിനുവേണ്ടി അവയുടെ പ്രേര 
ണയനുസരിച്ച്‌ നിത്യവും ശ്രദ്ധയോടുകൂടി സമസ്തകാര്യങ്ങ 
ളേയും യഥാവിധി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. 


4. അസ്യ വിസ്രം സമാനസ്യ 
ശരീരസ്ഥസ്യ ദേഹിനഃ 


ദേഹാദ്വിമുച്യമാനസ്യ കിമരത പരിശിഷ്യതേ. 
ഏതദ്വൈ തത്‌. 


ഒരു ശരീരത്തില്‍നിന്നും മറ്റൊന്നിലേയ്ക്കുള്ള ഗമനസ്വഭാ 
വത്തോടുകൂടിയ ദേഹി (ജീവാത്മാവ്‌) ഈ വര്‍ത്തമാനശരീരം 
വിട്ടുപോകുമ്പോള്‍ അതിനോടുകൂടി ഇന്ദ്രിയങ്ങളും പ്രാണനും 
കടന്നുപോകുന്നു. അപ്പോള്‍ ഈ മൃതശരീരത്തില്‍ എന്തവശേ 
ഷിക്കുന്നു? കാഴ്ചക്കൊന്നും അവശേഷിക്കുന്നതായിക്കാണ 
പ്പെടുന്നില്ല. എന്നാല്‍ സര്‍വ്വദാ സമാനഭാവത്തോടുകൂടി 
സര്‍വ്വത്ര പരിപൂര്‍ണ്ണനായിരിക്കുന്ന ആ പരബ്രഹ്മ പരമേശ്വരന്‍ 
ചേതനയിലും ജീവിതത്തിലും ജഡത്തിലും - എല്ലാത്തിലും 
സദാ വ്യാപ്തനാകുന്നു, അത്‌ അവശേഷിക്കുന്നു. നീ അറിയ 
ണമെന്നാഗ്രഹിക്കുന്ന പരബ്രഹ്മം ഇതുതന്നെയാകുന്നു. 


സംബന്ധം - ഇനി താഴെപ്പറയുന്ന രണ്ടു മന്ത്രങ്ങളിലായി He 
രാജന്‍ നചികേതസ്സിനാല്‍ ചോദിക്കപ്പെട്ട തത്വത്തെ വീണ്ടും 
മറ്റൊരു പ്രകാരത്തില്‍ വര്‍ണ്ണിക്കാമെന്നു പ്രതിജ്ഞ ചെയ്യുന്നു. 


5. ന പ്രാണേന നാപാനേന മര്‍ത്യോ 
ജീവതി കശ്ചന 


ഇതരേണ തു ജീവന്തി യസ്മിന്നേതാവുപാശ്രിത. 


6. ഹന്ത ത ഇദം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മ 
സനാതനം 


യഥാ ച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൌതമ. 


യമരാജന്‍ പറഞ്ഞു - “നചികേതസ്സേ ഒരു ദിവസം നിശ്ച 
യമായും മൃത്യുമുഖത്തില്‍ എത്തേണ്ടവരായ ഈ മനുഷ്യാദി 
ജീവാകള്‍ പ്രാണന്റേയും അപാനന്റേയും ശക്തികൊണ്ടു ജീവി 
ച്ചിരിക്കുന്നില്ല. ഇവയെ ജീവിപ്പിക്കുന്നത്‌ മറ്റൊരു ചേതനാതത്വ 
മാണ്‌. ജീവാത്മാവ്‌ അതാകുന്നു. ഈ പ്രാണനും അപാനനും 
രണ്ടും ആ ജീവാത്മാവിനെ ആശ്രയിച്ചു കഴിയുന്നു.” 


ജീവാത്മാവിനെ കൂടാതെ അവയ്ക്ക്‌ ഒരു ക്ഷണം പോലും 
നിലനില്‍ക്കുവാന്‍ കഴിയുന്നില്ല. ജീവാത്മാവു കടന്നുപോകു 
മ്പോള്‍ ഇവ മാത്രമല്ല ഇവയോടൊത്ത്‌ എല്ലാ ഇന്ദ്രിയങ്ങളും 
അതിനെ അനുസരിച്ചു കടന്നുപോകുന്നു. ഇനി മരണാനന്തരം 
ഈ ജീവാത്മാവിനെന്തുസംഭവിക്കുന്നു? അത്‌ എങ്ങോട്ടുപോ 
കുന്ന തഥാ എപ്രകാരം വസിക്കുന്നു എന്നും ഞാന്‍ പറഞ്ഞു 
തരാം. അതോടുകൂടി പരമ രഹസ്യവും സര്‍വ്വവ്യാപിയും 
സര്‍വ്വാധാരവും സര്‍വ്വാധിപതിയും ആയ പരബ്രഹ്മ പരമേശ്വ 
രന്റെ സ്വരൂപം എന്താണെന്നും പറഞ്ഞുതരാം. 


7. യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ 


സ്ഥാണുമന്യേ/ നുസംയന്തി യഥാകര്‍മ്മ 
യഥാശ്രുതം. 


യമരാജന്‍ പറയുന്നു - “അവനവന്റെ ശുഭാശുഭകര്‍മ്മ 
ങ്ങള്‍ക്കനുസരിച്ചും ശാസ്ത്രം, ഗുരു, സംഗം, പഠിപ്പ്‌ മുതലാ 
യവയ്ക്കനുസരണമായി കണ്ടും കേട്ടും ഉണ്ടായ ഭാവങ്ങ 
ളില്‍നിന്നും നിര്‍മ്മിതമായ അന്ത്യകാല വാസനയനുസരിച്ചു 
മരണാനന്തരം എത്രയോ ജീവാത്മക്കളാകട്ടെ മറ്റു ശരീരം ധരി 
ക്കുന്നതിനുവേണ്ടി വീര്യത്തോടുകൂടി മാതാവിന്റെ യോനി 
യില്‍ പ്രവേശിക്കുന്നു. ഇവരില്‍ ആരുടെ പുണ്യപാപങ്ങള്‍ 
തുല്യമായിരിക്കുന്നുവോ അവര്‍ മനുഷ്യരുടേയും ആര്‍ക്കു 
പുണ്യം കുറവായിരിക്കുകയും പാപം അധികമായിരിക്കുകയും 
ചെയ്യുന്നുവോ അവര്‍ പക്ഷിമൃഗാദികളുടെ ശരീരം സ്വീകരിച്ചു 
ജനിക്കുകയും പാപം അത്യധികമായുള്ള അനേകം പേര്‍ 
സ്ഥാവരഭാവത്തേയും (വൃക്ഷം, ലത, തൃണം, പര്‍വ്വതം മുത 
ലായവ) പ്രാപിച്ചു ജനിക്കുന്നു.” 


സംബന്ധം - യമരാജന്‍ ജീവാത്മാവിന്റെ ഗതിയും പരമാത്മാ 
വിന്റെ സ്വരൂപവും - ഈ രണ്ടു സംഗതികളും പറയാമെന്നു 
പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇതില്‍ മരണാനന്തരം ജീവാത്മാ 
വിന്റെ ഗതി എന്തായിത്തീരുന്നു? അതു പറഞ്ഞിട്ട്‌ കാര്യങ്ങള്‍ 
പറയുന്നു - 


P 


1 


8. യ ഏഷ സുപ്തേഷു ജാഗര്‍ത്തി കാമം കാമം 
പുരുഷോ നിര്‍മ്മിമാണഃ 


തദേവശുക്രം തദ്‌ ബ്രഹ്മ തദേവാമൃതമുച്യതേ. 
തസ്മിംല്ലോകാഃ ശ്രിതാഃ സര്‍വ്വേ തദു നാത്യേതി 


കശ്ചന. ഏതദ്‌ വൈ തത്‌. 


ജീവാത്മാവിന്‍റെ കര്‍മ്മങ്ങളനുസരിച്ച്‌ നാനാപ്രകാരങ്ങളി 
ലുള്ള ഭോഗങ്ങളെ നിര്‍മ്മിക്കുന്ന വനും അവയെ യഥായോഗ്യം 
വ്യവസ്ഥ ചെയ്യുന്നവനുമായ ഈ പരമപുരുഷപരമേശ്വരന്‍ 
സമസ്ത ജീവികളും നിദ്രയിലാണ്ടതിനു മേലും പ്രളയകാല 
ത്തില്‍ എല്ലാത്തിന്റേയും, ജ്ഞാനം ലുപ്തമായിത്തീരുമ്പോള്‍) 
സ്വന്തമായ മഹിമയില്‍ നിത്യം ജാഗ്രത്തായിരിക്കുന്നു. അദ്ദേ 
ഹം സ്വയം ജ്ഞാന സ്വരൂപനാകുന്നു. യാതൊരുത്തന്റെ 
ജ്ഞാനം സദാ ഏകരസമായിരിക്കുന്നുവോ, ഒരിക്കലും കൂടു 
കയോ കുറയുകയോ ലുപ്തമാകുകയോ ചെയ്യാതിരിക്കു 
ന്നുവോ അതുതന്നെ പരമശുദ്ധദിവ്ൃതത്വം ആകുന്നു; അതു 
തന്നെ പരബ്രഹ്മമാകുന്നു. അതിനെത്തന്നെ ജ്ഞാനികളായ 
മഹാത്മാക്കള്‍ വഴിയായി പ്രാപ്യമായ പരമാമൃതസ്വരൂപപരമാ 
നന്ദം എന്നു പറയപ്പെടുന്നു. ഈ സമ്പൂര്‍ണ്ണലോകം അതിനെ 
ആശ്രയിച്ചു നിലനില്‍ക്കുന്നു. അതിനക്കരെ ആര്‍ക്കും എത്തു 
വാന്‍ കഴിയുന്നതല്ല - ആര്‍ക്കും അതിന്റെ നിയമങ്ങളെ അതി 
ക്രമിക്കുവാന്‍ കഴിയുന്നില്ല. എല്ലാം സര്‍വ്വദാ ഏകമാത്രമായ 
അതിന്റെ ഭരണത്തിന്‍ കീഴില്‍ കഴിയുകയും അതിനധീനമാ 
യിരിക്കുകയും ചെയ്യുന്നു. ആര്‍ക്കും അതിന്റെ മഹിമയുടെ 
അക്കരക്കടക്കുവാന്‍ സാദ്ധ്യമല്ല. ഏതൊന്നിനെപ്പറ്റി നീ 
എന്നോടു ചോദിച്ചുവോ ആ ബ്രഹ്മതത്വം അതുതന്നെയാകുന്നു. 


സംബന്ധം - ഇനി അഗ്നിയുടെ ദൃഷ്ടാന്തത്താല്‍ ആ പരബ്ര 
പരമേശ്വരന്റെ വ്യാപകതയേയും നിര്‍ലേപതയേയും വര്‍ണ്ണി 
ക്കുന്നു. 
9. അഗ്നിര്‍യഥൈകോ ഭുവനം പ്രവിഷ്ടോ 
രൂപം രൂപം പ്രതിരുപോ ബഭൂവ 
ഏകസ്തഥാ സര്‍വ്വഭൂതാന്തരാത്മാ 


രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച. 


ഒരേ അഗ്നിതന്നെ നിരാകാരരൂപത്തില്‍ ബ്രഹ്മാണ്ഡം മുഴു 
വന്‍ വ്യാപിച്ചിരിക്കുന്നു. അതിന്‌ യാതൊരു ഭേദഭാവങ്ങളുമി 
ല്ല. എന്നാല്‍ സാകാരരുപത്തില്‍ ജ്വലിക്കുമ്പോള്‍ ആധാരഭൂത 
മായ വസ്തുവിനെപ്പോലെ ആകാരത്തോടുകൂടി കാണപ്പെടു 
ന്നു. ഇപ്രകാരം തന്നെ സമസ്ത പ്രാണികളിലും നിറഞ്ഞു 
നില്‍ക്കുന്ന പരമേശ്വരന്‍ ഏകനത്രെ. അഖിലത്തിലും സമഭാ 
വത്തില്‍ വ്യാപിച്ചിരിക്കുന്നു. അതില്‍ യാതൊരു പ്രകാരത്തി 
ലുമുള്ള ഭേദഭാവമില്ല. എന്നിരുന്നാലും അദ്ദേഹം ഭിന്നഭിന്ന ജീവി 
കളില്‍ അതേ ജീവികള്‍ക്കനുരൂപമായി നാനാരുപങ്ങളില്‍ 
പ്രകാശിക്കുന്നു. ആധാരവസ്തുക്കള്‍ക്കനുരൂപമായി അദ്ദേഹ 
ത്തിന്റെ മഹിമ പ്രകടമാകുന്നു. വാസ്തവത്തില്‍ ആ പരമേശ്വ 
രന്റെ മഹിമ ഇതൊന്നുമല്ല. ഇതിനെക്കാള്‍ വളരെയധികം മഹ 
ത്തരമാകുന്നു, അദ്ദേഹത്തിന്‍റെ അനന്തമായ ശക്തിയുടെ ഒരു 
കണികകൊണ്ടുമാത്രം ഈ സമ്പൂര്‍ണ്ണ ബ്രഹ്മാണ്ഡം നാനാ 


പ്രകാരത്തിലുള്ള ആശ്ചര്യമയങ്ങളായ ശക്തിയാല്‍ സമ്പന്ന്മാ 
യിരിക്കുന്നു. 


സംബന്ധം - ഈ കാര്യം തന്നെ വായുവിനെ ദൃഷ്ടാന്തീകരി 
ച്ചുകൊണ്ടു പറയുന്നു - 


10. വായൂര്‍യഥൈകോ ഭുവനം പ്രവിഷ്ടോ 
രൂപം രൂപം പ്രതിരൂപോ ബഭൂവ 
ഏകസ്തഥാ സര്‍വ്വഭൂതാന്തരാത്മാ 


രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച 


ഒരേ വായുതന്നെ അവ്യക്തരൂപത്തില്‍ ബ്രഹ്മാണ്ഡം മുഴു 
വന്‍ വ്യാപിച്ചിരിക്കുന്നു. എന്നിരുന്നാലും വിവിധ വസ്തു 
ക്കളുടെ സംയോഗത്തില്‍നിന്നും അതേ വസ്തുക്കള്‍ക്കനുരൂ 
പമായ ഗതിയും ശക്തിയും പ്രകടിപ്പിക്കുന്നു. അതേപ്രകാരം 
തന്നെ ജീവികളിലെ അന്തര്യാമിയായ പരമേശ്വരന്‍ ഏകനായി 
രൂന്നിട്ടും അതേ ജീവികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം 
പ്രത്യേകമായ ശക്തിയും ഗതിയും പ്രകടമാക്കുന്നു. എന്നാല്‍ 
അത്രക്കൊന്നുമല്ല, അവയ്ക്കെല്ലാത്തിനും ബാഹ്യമായിട്ടും 
അനന്തവും അസീമവും അസാധാരണവുമായരൂപത്തില്‍ 
സ്ഥിതിചെയ്യുന്നു. 


സംബന്ധം - ഈ മന്ത്രത്തില്‍ സൂര്യന്റെ ദൃഷ്ടാന്തം കൊണ്ടു 
പരമാത്മാവിന്റെ നിര്‍ലേപതയെ കാണിക്കുന്നു - 


1. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുര്‍ 
ന ലിപ്യതേ ചാക്ഷുഷൈര്‍ബാഹ്യദോഷൈഃ 
ഏകസ്തഥാ സര്‍വ്വഭൂതാന്തരാത്മാ 


ന ലിപ്യതേ ലോകദുഃഖേന ബാഹ്യ$ 


ഒരേ സൂര്യന്‍തന്നെ ബ്രഹ്മാണ്ഡത്തെ മുഴുവന്‍ പ്രകാശി 
പ്പിക്കുന്നു. അതിന്റെ പ്രകാശം ജീവികളുടെ കണ്ണുകള്‍ക്കു 
സഹായകരമാകുന്നു. ആ പ്രകാശത്തിന്റെ സഹായത്തോടു 
കൂടിത്തന്നെ ആളുകള്‍ നാനാ പ്രകാരത്തിലുള്ള ഗുണദോഷമ 
യങ്ങളായ കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്നു. എന്നാല്‍ അവരുടെ 
നേത്രങ്ങള്‍ വഴി ചെയ്യപ്പെടുന്ന വിവിധരുപത്തിലുള്ള കര്‍മ്മ 
ദോഷങ്ങളുമായി സൂര്യന്‍ അല്പംപോലും ബന്ധപ്പെടുന്നില്ല. 
ഇപ്രകാരം തന്നെ എല്ലാത്തിലും അന്തര്യാമിയായ വര്‍ത്തി 
ക്കുന്ന ഭഗവാന്‍ പരബ്രഹ്മ പുരുഷോത്തമന്‍ ഏകന്‍ മാത്രമാ 
കുന്നു, അദ്ദേഹത്തിന്റെ ശക്തിയില്‍നിന്നും ശക്തിയുക്തമാ 
യിട്ട്‌ മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍ ഇവ വഴിയായി മനുഷ്യര്‍ 
നാനാപ്രകാരത്തിലുമുള്ള ശുഭാശുഭകര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കു 
ന്നു. അതുപോലെ അതുകളുടെ ഫലസ്വരൂപങ്ങളായ സുഖദുഃ 
ഖാദികള്‍ അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ ആ പരമേ 
ശ്വരന്‍ അവരുടെ കര്‍മ്മങ്ങളിലും ലിപ്തമാകുന്നില്ല. എന്തുകൊ 
ണ്ടെന്നാല്‍ അദ്ദേഹം അഖിലത്തിലും വസിക്കുന്നുണ്ടെങ്കിലും 
എല്ലാത്തില്‍നിന്നും വേര്‍പെട്ടും സര്‍വ്വഥാ അസംഗമായും 
നിലകൊളളുന്നു. 


12. ഏകോ വശീ സര്‍വ്വഭൂതാന്ത രാത്മാ 


ഏകം രൂപം ബഹുധാ യഃ കരോതി 


തമാത്മസ്ഥം യേ/നുപശ്യന്തി ധീരാ- 


സ്തേഷാം സുഖം ശാശ്വതം നേതരേഷാം. 


ഏതൊരു പരമാത്മാവു സദാ അഖിലത്തിന്റേയും അന്ത 
രാത്മാരൂപത്തില്‍ സ്ഥിതിചെയ്യുന്നുവോ യാതൊന്ന്‌ അദ്വിതീ 
യവും സര്‍വ്വഥാ സ്വതന്ത്രവുമായിരിക്കുന്നുവോ അഖില ജഗ 
ത്തിലും ദേവമനുഷ്യാദി എല്ലാത്തിനേയും സദാ തന്റെ നിയ 
ന്ത്രണത്തില്‍ വെച്ചുകൊണ്ടിരിക്കുന്നുവോ ആ സര്‍വ്വശകിതാ 
മാനായ പരമേശ്വരന്‍ തന്റെ ഒരേ രൂപത്തെ തന്റെ ലീലയായി 
നാനാപ്രകാരത്തിലാക്കിത്തീര്‍ക്കുന്നു. ആ പരമാത്മാവിനെ 
യാതൊരു ജ്ഞാനിയായ മഹാപുരുഷന്‍ നിരന്തരം തന്റെ 
ഉള്ളില്‍ സ്ഥിതിചെയ്യുന്നതായിക്കാണുന്നുവോ അവനു മാത്രം 
സദാ സ്ഥിരമായിരിക്കുന്നതും സനാതനവും ആയ പരമാനന്ദം 
ലഭിക്കുന്നു. മറ്റൊരുത്തര്‍ക്കും ലഭിക്കുന്നില്ല. 


13. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാ- 
മേകോബഹുനാം യോ വിദധാതി കാമാന്‍ 
തമാത്മസ്ഥം യേ/നപശ്യന്തി ധീരാ- 


സ്തേഷാം ശാന്തിഃ ശാശ്വതീ നേതരേഷാം. 


യാതൊരു സമസ്ത നിത്യചൈതന്യം ആത്മാക്കളുടേയും 
നിത്യചേതനയായ ആത്മാവായിരിക്കുകയും യാതൊന്ന്‌ സ്വയം 
ഏകമായിത്തന്നെ അഖില ജീവികളുടേയും ഭോഗങ്ങളുടെ 
അതാതിന്റെ കര്‍മ്മാനുസൃതമായി വിധാനം ചെയ്തുകൊണ്ടി 
രിക്കുന്നുവോ സ്വന്തം ഉള്ളില്‍ നിവസിക്കുന്ന ആ സര്‍വ്വ ശക്തി 
മാനായ പരബ്രഹ്മ പുരുഷോത്തമനെ യാതൊരു മഹാജ്ഞാനി 
പുരുഷന്‍ നിരന്തരം ദര്‍ശിച്ചു കൊണ്ടിരിക്കുന്നുവോ അദ്ദേഹത്തി 
നുമാത്രം സദാ സ്ഥിരമായിരിക്കുന്ന സനാതനമായ പരമശാന്തി 
ലഭിക്കുന്നു - മറ്റാര്‍ക്കും ലഭിക്കുന്നില്ല. 


സംബന്ധം - ജിജ്ഞാസുവായ നചികേതസ്സ്‌ ഇപ്രകാരം ആ 
പരബ്രഹ്മ പ്രാപ്തിയുടെ ആനന്ദവും ശാന്തിയുടെ മഹിമയും 
കേട്ടിട്ട്‌ ആന്തരാ ചിന്തിക്കുവാന്‍ തുടങ്ങി - 


14. തദേതദിതി മന്യന്തേ? നിര്‍ദേശ്യം പരമം സുഖം 
കഥം നു തദ്വിജാനീയാം കിമു ഭാതി വിഭാതി വാ. 
ആ സനാതനപരമാനന്ദവും പരമശാന്തിയും പ്രാപിച്ചിട്ടുള്ള 
ജ്ഞാനികളായ മഹാന്മാര്‍ ഇങ്ങനെ കരുതുന്നു. യാതൊന്നിനെ 
വര്‍ണ്ണിക്കുവാന്‍ മനസ്സിനും വാക്കിനും കഴിയാതിരിക്കുന്നുവോ 
ആ അലരകികവും സര്‍വ്വോപരിയുമായ ആനന്ദം നല്‍കുന്നത്‌ 
പരബ്രഹ്മ പുരുഷോത്തമനാകുന്നു. ആ പരമാനന്ദ പരമേശ്വരനെ 


ഞാന്‍ അപരോക്ഷ രൂപത്തില്‍ എപ്രകാരം അറിയും അതിന്റെ 
ജ്ഞാനം ഏതുരീതിയില്‍ സംഭവിക്കുന്നു? 


സംബന്ധം - നചികേതസ്സിന്റെ ആന്തരികഭാവം ഗ്രഹിച്ചിട്ട്‌ യമ 
രാജന്‍ പറഞ്ഞു - 

15. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം 

നേമാ വിദ്യുതോ ഭാന്തി കതോ/യമഗ്നിഃ 

തമേവ ഭാന്തമനുഭാതി സര്‍വം 


തസ്യ ഭാസാ സർവമിദം വിഭാതി. 


ആ സ്വപ്രകാശപരമാനന്ദസ്വരൂപ ee 
സമീപം ഈ സൂര്യന്‍ പ്രകാശിക്കുന്നില്ല. സൂര്യന്‍ പ്രകാശിക്കു 
മ്പോള്‍ മിന്നാമിനുങ്ങിന്റെ പ്രകാശം ഇല്ലാതായിത്തീരുന്നതുപോ 
ലെ, സൂര്യന്റെ തേജസ്സും ആ അസീമതേജസ്സിന്റെ മുന്നില്‍ 
ലുപ്തമായിത്തീരൂന്നു. ചന്ദ്രൻ, നക്ഷ്രതങ്ങള്‍, വിദ്യുത്ത്‌ 
ഇവയും അവിടെ പ്രകാശിക്കുന്നില്ല. പിന്നെ ഈ അഗ്നിയുടെ 
കാര്യം എന്ത്‌? എന്തുകൊണ്ടെന്നാല്‍ പ്രാകൃതജഗത്തില്‍ പ്രകാ 
ശസ്വഭാവത്തോടുകൂടിയ തത്വങ്ങളെല്ലാം തന്നെ ആ പരബ്രഹ്മ 
പരമേശ്വരന്റെ പ്രകാശശക്തിയുടെ അംശത്തെ പ്രാപിച്ചിട്ടു പര 
മേശ്വരന്റെ പ്രകാശശക്തിയുടെ അംശത്തെ പ്രാപിച്ചിട്ടു പ്രകാ 
ശിക്കുന്നു. അവയ്ക്ക്‌ തങ്ങളുടെ പ്രകാശകന്റെ സമീപം എപ്ര 
കാരം പ്രകാശം പരത്തുവാന്‍ കഴിയും? ഈ പൂര്‍ണ്ണപ്രപഞ്ചം 
ജഗദാത്മാവായ പുരുഷോത്തമന്റെ പ്രകാശം കൊണ്ടോ 
അഥവാ ആ പ്രകാശത്തിന്റെ ക്ഷുദ്രമായ അംശംകൊണ്ടോ 
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നു സാരം. 


1. ഉനര്‍ധ്വമൂലോ/ വാക്ശാഖ ഏഷോ/ ശ്വത്ഥഃ 
സനാതനഃ 


തദേവ ശുക്രം തദ്‌ ബ്രഹ്മ തദേവാമൃതമുച്യതേ. 


തസ്മിംല്ലോകാ: ശ്രീതാ: സര്‍വ്വേ തദുനാത്യേതി 
കശ്ചന. ഏതദ്വൈ തത്‌. 


യാതൊന്നിന്റെ മുലഭൂതമായ പരബ്രഹ്മ പുരുഷോത്തമന്‍ 
ഏറ്റവും ഉപരിയാകുന്നുവോ അതായത്‌, അതിസൂക്ഷ്മവും 
സര്‍വ്വശക്തിമാനും ആകുന്നുവോ, യാതൊന്നിന്റെ പ്രധാനശാഖ 
ബ്രഹ്മാവും അവാന്തരശാഖകള്‍ ദേവകള്‍ പിതൃക്കള്‍, മനുഷ്യര്‍, 
പക്ഷിമൃഗാദികള്‍ ഇവ ക്രമപ്രകാരം താഴെയും ആകുന്നു; ഇപ്ര 
കാരം ഈ ബ്രഹ്മാണ്ഡമാകുന്ന അശ്വത്ഥവ്ൃക്ധം അനാദി 
കാലം മുതല്‍ നിത്യമായിരിക്കുന്നു. ചിലപ്പോള്‍ പ്രകടമായും 
ചിലപ്പോള്‍ അപ്രകടമായും തന്റെ കാരണരൂപമായ പരബ്രഹ്മ 
ത്തില്‍ നിത്യവും സ്ഥിതിചെയ്യുന്നു; അതായത്‌ സനാതനമാകു 
ന്നു. യാതൊന്ന്‌ ഇതിന്റെ മൂലകാരണമാകുന്നുവോ 
അതില്‍നിന്ന്‌ ഇവയെല്ലാം ഉത്ഭവിക്കുന്നു, അതുകൊണ്ടുതന്നെ 
സുരക്ഷിതമായിരിക്കയും അതിലേയ്ക്കു തന്നെ വിലയിക്കു 
കയും ചെയ്യുന്നു, അതുതന്നെ വിശുദ്ധ ദിവ്യതത്വവും 
ബ്രഹ്മവും ആകുന്നു. അതിനെത്തന്നെ അമരത്വമെന്നു പറയു 
ന്നു. അഖിലലോകങ്ങളും അതിനെ ആശ്രയിച്ചു നില്ക്കുന്നു. 
ആര്‍ക്കും അതിനെ അതിലംഘിക്കുവാന്‍ കഴിയുന്നില്ല. നചി 
കേതസ്സേ, നീ അറിയുവാന്‍ ആഗ്രഹിച്ച ബ്രഹ്മതത്വം ഇതുതന്നെ 
യാകുന്നു. 


2. യദിദം കിം ച ജഗത്‌ സര്‍വ്വം പ്രാണ 
ഏജതി നിഃസൃതം 


മഹദ്ഭയം വജ്റമുദ്യതം യ ഏതദ്വിദുരമൃതാസ്തേ, 
ഭവന്തി. 


ഇന്ദ്രിയം, മനസ്സ്‌, ബുദ്ധി ഇവകൊണ്ടു കാണുകയും 
കേള്‍ക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവയായ സമ്പൂര്‍ണ്ണ 
ചരാചരജഗത്തെല്ലാം തന്റെ പരമ കാരണരൂപമായ ഏതൊരു 
പുരുഷോത്തമനില്‍ നിന്നും പ്രകടമായോ അതേ പ്രാണസ്വരൂ 
പമായ പരമേശ്വരനില്‍ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത്‌ 


P 


ഇതിന്റെ ചേഷ്ടകളുടെ ആധാരവും നിയന്ത്രകനും ആ പരമേ 
ശ്വരന്‍തന്നെയാകുന്നു. ആ പരമേശ്വരന്‍ പരമദയാലുവായിരി 
ക്കുന്നതുപോലെതന്നെ അത്യന്തം ഭയസ്വരൂപനുമാകുന്നു. 
ചെറുതും വലുതും എല്ലാം അദ്ദേഹത്തെ ഭയപ്പെടുന്നു. അദ്ദേ 
ഹം, ഉയര്‍ത്തിപ്പിടിച്ചിരിക്കുന്ന വ്രജായുധത്തിനുതുല്യവുമാകു 
ന്നു. കരങ്ങളില്‍ വ്രജായുധം ഉയര്‍ത്തിപ്പിടിച്ചു നില്‍ക്കുന്ന പ്രഭു 
വിനെക്കണ്ട്‌ എല്ലാ സേവകരും നിരന്തരം ആജ്ഞാ പാലന 
ത്തില്‍ തല്പരരായിരിക്കുന്നതുപോലെ സമസ്തദേവന്മാരും 
സദാ സമയവും നിയമാനുസരണം ഈ പരമേശ്വരന്റെ 
ആജ്ഞാപാലനത്തില്‍ വൃഗ്രതയോടുകൂടി വര്‍ത്തിക്കുന്നു. 
യാതൊരുത്തന്‍ ഈ പരബ്രഹ്മത്തെ അറിയുന്നുവോ തത്വജ്ഞാ 
നിയായ ആ പുരുഷന്‍ അമരനായിത്തീരുന്നു; ജനന മരണങ്ങ 
ളില്‍ നിന്നും മുക്തനാകുന്നു. 


3. ഭയാദസ്യാഗ്നിസ്തപതി ഭയാത്‌ തപതി സൂര്യഃ 


ഭയാദിന്ദ്രശ്വ വായുശ്ച മൃത്യൂര്‍ധാവതി പഞ്ചമഃ 


എല്ലാത്തിനേയും ഭരിച്ചും അഖിലത്തേയും നിയന്ത്രിച്ചും 
നിയമാനുസരണം ചലിപ്പിച്ചുംകൊണ്ടിരിക്കുന്ന ഈ പരമേശ്വ 
രനോടുള്ള ഭയം കാരണം അഗ്നി തപിക്കുന്നു. അതേ ഭയത്താല്‍ 
സൂര്യന്‍ തപിക്കുന്നു. അതേ ഭയത്താല്‍ത്തന്നെ ഇന്ദ്രനും 
വായുവും പഞ്ചമൃത്യുക്കളും വെമ്പലോടുകൂടി പാഞ്ഞുനടന്ന്‌ 
മഴ പെയ്യിക്കുക, ജീവികള്‍ക്കു പ്രാണശക്തി നല്‍കുക, ജീവി 
കളുടെ ശരീരങ്ങളെ നശിപ്പിക്കുക തുടങ്ങി അവരവരുടെ ജോലി 
കള്‍ ശ്രദ്ധാപൂര്‍വ്വം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുരുക്കം 
എന്തെന്നാല്‍, ഈ പ്രപഞ്ചത്തില്‍ ദൈവകള്‍ മൂലമായി നിയ 
മിത രൂപത്തില്‍ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യ 
ങ്ങളും സര്‍വ്വശക്തിസമ്പന്നനും അഖിലത്തിന്റേയും നിയന്താ 
വുമായ പരമേശ്വരന്റെ അമോഘ ശാസനത്താല്‍ സംഭവിച്ചു 
കൊണ്ടിരിക്കുന്നു. 


4. ഇഹ ചേദശകദ്‌ ബോദ്ധ്യം പ്രാക്‌ 
ശരീരസ്യ വിര്സസഃ 


തത: സര്‍ഗേഷു ലോകേഷു ശരീരത്വായ കല്പതേ. 


സര്‍വ്വശക്തിമാനും അഖിലത്തിന്റേയും പ്രേരകശക്തിയും 
അഖിലത്തേയും ഭരിച്ചുകൊണ്ടിരിക്കുന്നവനുമായ പരമേശ്വ 
രനെ ഏതെങ്കിലും സാധകന്‍ ഈ ദുര്‍ല്ലഭമനുഷ്യശരീരത്തിന്റെ 
നാശം സംഭവിക്കുന്നതിനു മുമ്പായിത്തന്നെ അറിയണം. അതാ 
യത്‌ ഈ ശരീരത്തില്‍ ഭജനസ്മരണാദിസാധനകള്‍ അനുഷ്ഠി 
ക്കുന്നതിനുള്ള ശക്തി എപ്പോള്‍വരെ നിലനില്ക്കുകയും 
എപ്പോള്‍ വരെ മരണം ഭവിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ 
അതിനു മുമ്പായി ശ്രദ്ധയോടെ പ്രയത്നിച്ചു പരമാത്മാതത്വ 
ജ്ഞാനം നേടേണ്ടതാകുന്നു; അപ്പോള്‍ മാത്രമേ അവന്റെ 
ജീവിതം സഫലമാകുന്നുള്ളൂ. അനാദികാലം മുതല്‍ ജനനമ 
രണ പ്രവാഹത്തില്‍ പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം 
അതുകൊണ്ടു മോചനം നേടുന്നു. അല്ലെങ്കില്‍ പിന്നീട്‌ അതും 
കൊണ്ട്‌ അനേകം കല്പം വരെ വിഭിന്ന ലോകങ്ങളിലും യോനി 
കളിലും നിന്ന്‌ ശരീരം സ്വീകരിക്കേണ്ടതിനു ബാദ്ധ്യസ്ഥമായി 
ത്തീരുന്നു. അതിനാല്‍ മനുഷ്യന്‍ മരണത്തിനു വളരെ മുമ്പാ 
യിത്തന്നെ പരമാത്മാവിനെ തിരിച്ചറിയണം. 


5. യഥാ/ 7 ദര്‍ശേ തഥാ // ത്മനി യഥാ K 
സ്വപ്നേ തഥാ പിതൃലോകേ 


യഥാപ്സു പരീവ ദദൃശേ തഥാ ഗന്ധര്‍വ്വലോകേ 


ഛായാതപയോരിവ ബ്രഹ്മലോകേ. 


എപ്രകാരം കളങ്കരഹിതമായ ദർപ്പണത്തിൽ അതിന്റെ 
മുമ്പില്‍ വന്നുനില്‍ക്കുന്ന വസ്തു ദര്‍പ്പണത്തേക്കാള്‍ വിലക്ഷ 
ണവും സ്പഷ്ടവുമായി കാണപ്പെടുന്നുവോ അത്തേപ്രകാരം 
തന്നെ ജ്ഞാനികളായവരുടെ അന്തഃകരണത്തില്‍ ആ പരമേ 
ശ്വരന്‍ അതിനെക്കാള്‍ വിലക്ഷണവും സ്പഷ്ടവുമായി കാണ 
പ്പെടുന്നു. എപ്രകാരം സ്വപ്നത്തില്‍ വസ്തുസമൂഹം യഥര്‍ത്ഥ 
രൂപത്തില്‍ കാണപ്പെടാതെ സ്വപ്ന്ദ്രഷ്ടാവായ മനുഷ്യന്റെ 
വാസനയും സംസ്കാരവുമനുസരിച്ച്‌ എവിടെയോ ഉള്ള 
വസ്തു എവിടെയോ വിശൃംഖലരൂപത്തില്‍ അസ്പഷ്ടമായി 
കാണപ്പെടുന്നുവോ അപ്രകാരം തന്നെ പിതൃലോകത്തില്‍ പര 
മേശ്വരന്റെ സ്വരൂപം യഥാവത്‌ സ്പഷ്ടമായി കാണപ്പെടാതെ 
അസ്പഷ്ടമായിത്തന്നെ കാണുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
പിതൃലോകം പ്രാപിച്ചിട്ടുളള ജീവികള്‍ക്ക്‌ പൂര്‍വ്വജന്മത്തിലെ 
സ്മൃതികളും അവിടെയുള്ള ബന്ധുക്കളുടെ പൂര്‍വ്വവത്ജ്ഞാ 
നവും ഉള്ളതുകാരണം അവര്‍ തദനുസരണമായ വാസനക 
ളില്‍ ആബദ്ധരായിക്കഴിയുന്നു. ഗന്ധര്‍വ്വലോകം പിതൃലോക 
ത്തെക്കാള്‍ കുറച്ചു ശ്രേഷ്ഠമാകുന്നു. ജലത്തിനുള്ളില്‍ നോക്കി 
യാല്‍ പ്രതിബിംബം ശരിക്കു കാണുന്നില്ലെങ്കിലും ഏതാണ്ട്‌ 
ശരിയായ രൂപത്തില്‍ കാണപ്പെടുന്നു. എന്നാല്‍ ജലത്തിന്റെ 
ഓളങ്ങള്‍ കാരണം ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രതീതിയുണ്ടാക്കു 
ന്നു, സ്പഷ്ടമായി കാണപ്പെടുന്നില്ല. അതുപോലെയാണ്‌ 
സ്വപ്നത്തെ അപേക്ഷിച്ച്‌ ജാഗ്രദവസ്ഥയുടെ സ്ഥിതിയും 
അങ്ങനെതന്നെ ഗന്ധര്‍വ്വലോകത്തിലും ഭോഗലഹരിയില്‍ അല 


യടിക്കുന്ന ഹൃദയത്തോടുകൂടിയ അവിടുത്തെ നിവാസികള്‍ക്ക്‌ 
ഭഗവാന്റെ ദര്‍ശനം സ്പഷ്ടമായി ലഭിക്കുന്നില്ല. എന്നാല്‍ 
ബ്രഹ്മലോകത്തില്‍ ജീവിക്കുന്നവര്‍ക്ക്‌ നിഴലും വെയിലും 
പോലെ സ്വന്തമായും ആ പരബ്രഹ്മപരമേശ്വരനെപ്പറ്റിയുള്ള 
ജ്ഞാനം പ്രത്യക്ഷമായും സുസ്പഷ്ടമായും ലഭിക്കുന്നു. 
അവിടെ യാതൊരു വിധമായ ഭ്രമവും നിലനില്‍ക്കുന്നില്ല. പ്രഥ 
മാദ്ധ്യായത്തിന്റെ മൂന്നാം ഭാഗത്തില്‍ ആദ്യമന്ത്രത്തില്‍ പറയ 
പ്പെട്ടിരിക്കുന്നു - ഈ മനുഷ്യശരീരം ഒരു ലോകമാകുന്നു, 
ഇതില്‍ പരബ്രഹ്മവും ജീവാത്മാവും വെയിലും നിഴലുംപോലെ 
ഹൃദയരൂപിയായ ഗുഹയില്‍ വസിക്കുന്നു. അതായത്‌ മനുഷ്യര്‍ 
മറ്റു ലോകങ്ങളെ അഭിലഷിക്കാതെ ഈ മനുഷ്യശരീരം നില 
നില്‍ക്കു മ്പോള്‍ത്തന്നെ പരപ്രഹ്മപരമേശ്വരനെപ്പറ്റിയുള്ള 
ജ്ഞാനം സമ്പാദിക്കണം. 


6. ഇന്ദ്രിയാണാം പൃഥഗ്ഭാവമുദയാസ്തമയൌ 
ചയത്‌ 
പൃഥഗുത്പദ്യമാനാനാം മത്വാ ധീരോ ന ശോചതി. 
ശബ്ദ സ്പര്‍ശാദി വിഷയങ്ങളുടെ അനുഭവസ്വരൂപമായി 
പ്രത്യേകം പ്രത്യേകമായ കാര്യങ്ങള്‍ക്കു വേണ്ടി ഭിന്നഭിന്ന രൂപ 


ങ്ങളില്‍ ഉല്പന്നമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ, യാതൊന്ന്‌ 
പ്രത്യേകം പ്രത്യേകം ഭാവങ്ങളോടുകൂടിയതായിരിക്കുന്നുവോ, 


2 


N 


അതുപോലെ ജാഗ്രദവസ്ഥയില്‍ പ്രവര്‍ത്തന ശീലത്തോടുകൂ 
ടിയതായിരിക്കുകയും സുഷുപ്തികാലത്തില്‍ ലയമായിത്തീരു 
കയും ചെയ്യുന്ന രൂപം അതിന്റെ പരിവര്‍ത്തനസ്വഭാവമാകു 

ന്നു. ഇവയെപ്പറ്റിയെല്ലാം ചിന്തിച്ചിട്ട്‌, ബുദ്ധിമാന്മാരായവര്‍ ഈ 
രഹസ്യം അതായത്‌ ഈ ഇന്ദ്രിയങ്ങള്‍ മനസ്സ്‌, ബുദ്ധി അഥവാ 

ഇവയുടെ സംഘാതരൂപമായ ശരീരം ഞാനോ ആകുന്നില്ല; 

ഞാന്‍ ഇവയെക്കാള്‍ സര്‍വ്വഥാ വിലക്ഷണവും നിത്യചൈത 

ന്യവും സര്‍വ്വോപരി വിശുദ്ധവും ഏകരസവും ആകുന്നു 

എന്നു മനസ്സിലാക്കുമ്പോള്‍ അവന്‍ യാതൊരുവിധത്തിലുള്ള 
ശോകം അനുഭവിക്കുന്നില്ല. എന്നെന്നേക്കുമായി ദുഃഖശോകാ 
ദികളില്‍നിന്നും മുക്തനായിത്തീരുന്നു. 


സംബന്ധം - അടുത്ത രണ്ടു മന്ത്രങ്ങളിലായി തത്വചിന്തകള്‍ 
വര്‍ണ്ണിക്കുന്നു. 


Ts ഇന്ദ്രിയേഭ്യ: പരം മനോ മനസ: സത്ത്വമുത്തമം 


സത്ത്വാദധി മഹാനാത്മാ മഹതോ! വ്യക്തമുത്തമം. 


ഇന്ദ്രിയങ്ങളില്‍ മനസ്സ്‌ ശ്രേഷ്ഠമാകുന്നു. മനസ്സിനെക്കാള്‍ 
ബുദ്ധി ഉത്തമമാകുന്നു. ബുദ്ധിയേക്കാള്‍ അതിന്റെ സ്വാമിയായ 
ജീവാത്മാവ്‌ ഉയര്‍ന്ന താകുന്നു; എന്തുകൊണ്ടെന്നാല്‍ അവയെ 
ല്ലാത്തിന്റേയും മേല്‍ ഇതിനധികാരമുണ്ട്‌. അവയെല്ലാം 
ഇതിന്റെ ആജ്ഞാപാലകരാണ്‌; ഇത്‌ അവയുടെ ഭരണാധികാ 
രിയാകുന്നു. അതായത്‌ അവയേക്കാള്‍ ജീവാത്മാവ്‌ അത്യന്തം 
വിലക്ഷണമാകുന്നു. ഈ ജീവാത്മാവിലും ഇതിന്റെ അവ്യക്ത( 
കാരണം) ശരീരം പ്രബലമാണ്‌. യാതൊന്ന്‌ ഇതിനെ ബന്ധിച്ചി 
ട്ടിരിക്കുന്നുവോ അതു ഭഗവാന്റെ ആ പ്രകൃതിയുടെ അംശമാ 
കുന്നു. 


8. അവ്യക്താത്തു പരഃ പുരുഷോ വ്യാപകോ 
ലിംഗ ഏവച 


യം ജ്ഞാത്വാമുച്യേതേ ജന്തുരമൃതത്വം ച ഗച്ഛതി. 


ഈ പ്രകൃതിയെക്കാള്‍ അതിന്റെസ്വാമിയായ പരമപുരുഷ 
പരമാത്മാവ്‌ ശ്രേഷ്ഠനാകുന്നു. അദ്ദേഹം നിരാകാരരൂപത്തില്‍ 
സര്‍വ്വത്ര വ്യാപിച്ചിരിക്കുന്നു. (ഗീത 9-4) ഈ ജീവാത്മാവ്‌ പ്രകൃ 
തിയുടെ ബന്ധനങ്ങളില്‍നിന്നും സര്‍വ്വഥാ മുക്തമാവുകയും 
അമൃതസ്വരൂപമായ പരമാനന്ദത്തെ നേടുകയും ചെയ്യുന്നു. 
അതുകൊണ്ട്‌ മനുഷ്യര്‍ ഈ പ്രകൃതിയുടെ ബന്ധനങ്ങ 
ളില്‍നിന്നും മുക്തിനേടുന്നതിനുവേണ്ടി ഇതിന്റെ സ്വാമിയായ 
പരബ്രഹ്മ പുരുഷോത്ത മനെ ശരണം പ്രാപിക്കണം പരമാത്മാവ്‌ 
ഈ ജീവികളില്‍ കരുണതോന്നി മായാമറയെ വലിച്ചു മാറ്റു 
മ്പോള്‍ അദ്ദേഹത്തിന്റെ ദര്‍ശനം ഇവയ്ക്കു സിദ്ധമാകുന്നു. 
അല്ലെങ്കില്‍ ഈ മൂഡന്മാര്‍, സര്‍വ്വദാ തങ്ങളോടൊത്തു വസി 
ച്ചിരുന്നിട്ടും ആ പരമേശ്വരനെത്തന്നെ തിരിച്ചറിയുന്നില്ല. 


9. ന സംദൃശേ തിഷ്ഠതി രൂപമസ്യ ന 
ചക്ഷുഷാ പശ്യ തി കശ്വനൈനം 
ഹൃദാ മനീഷാ മനസാഭി ക്ലുപ്തോ യ 


ഏതദ്വി ദുരമൃതാസ്തേ ഭവന്തി. 


ഈ പരബ്രഹ്മ പരമേശ്വരന്റെ ദിവ്യസ്വരൂപം പ്രത്യക്ഷവി 
ഷയരുപത്തില്‍ നമ്മുടെ മുമ്പില്‍ വരുന്നില്ല, പരമാത്മാവിന്റെ 


ദിവ്യരൂപത്തെ യാതൊരു മനുഷ്യനും പ്രാകൃത പ 
സ്സുകള്‍കൊണ്ടു ദര്‍ശിക്കുവാന്‍ സാധ്യമല്ല. യാതൊരു ഭാഗ്യ 
വാനായ സാധകന്‍ നിരന്തരം പ്രേമഭരിതമായ മനസ്സോടുകൂടി 
അദ്ദേഹത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അവന്റെ ഹൃദയ 
ത്തില്‍ ഭഗവാന്റെ ആ ദിവ്യസ്വരൂപം സംബന്ധിച്ചു ധ്യാനം പ്രഗാ 
ഡമായിത്തീരുമ്പോള്‍ ആ സമയം സാധകന്റെ ഹൃദയം ഭഗ 
വാന്റെ ധ്യാനജനിതമായ സ്വരൂപത്തില്‍ നിശ്ചലമായിത്തീരുന്നു. 
ഇങ്ങനെയുള്ള നിശ്ചലഹൃദയത്തോടുകൂടിത്തന്നെ ആ സാധ 
കന്‍ വിശുദ്ധ ബുദ്ധിരൂപമായ നേത്രങ്ങള്‍ വഴി പരമാത്മാവിന്റെ 
ആ ദിവ്യസ്വരുപത്തിന്റെ ദര്‍ശനം നേടുന്നു. യാതൊരുത്തന്‍ 
ഈ പരമേശ്വരനെ അറിയുന്നുവോ അവന്‍ അമരനായിത്തീ 
രുന്നു; പരമാനന്ദസ്വരൂപനായിത്തീരുന്നു. 


സംബന്ധം - യോഗധാരണമാര്‍ഗ്ഗം മനസ്സിനേയും ഇന്ദ്രിയങ്ങ 
ളേയും നിയന്ത്രിച്ച്‌ പരമേശ്വരനെ പ്രാപിക്കുന്നതിനുള്ള മറ്റു 
സാധന വിവരിക്കുന്നു - 


10. യദാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി 
മനസാ സഹ 


ബുദ്ധിശ്ച ന വിചേഷ്ടതി താമാഹു:പരമാം ഗതിം. 


യോഗാഭ്യാസം ചെയ്തുചെയ്ത്‌ എപ്പോള്‍ മനസ്സോടുകൂടി 
പശ്ചേന്രിയങ്ങള്‍ നല്ലതുപോലെ സ്ഥിരമാകുന്നോ ബുദ്ധി 
ഏകനായ പരമാത്മാവില്‍ പരമാത്മാവിനെയല്ലാതെ മറ്റൊന്നി 
ന്റേയും ലേശംപോലും ജ്ഞാനമുണ്ടാകാത്തരീതിയില്‍ സ്ഥിര 
മായിത്തീരുന്നോ ആ അവസ്ഥയെ യോഗികള്‍ പരമഗതി - 
യോഗത്തിന്റെ സര്‍വ്വോത്തമഗതി - എന്നു പറയുന്നു. 


1. താം യോഗമിതി മന്യന്തേ സ്ഥിരാ 
മിന്ദ്രിയധാരണാം 


അപ്രമത്തസ്തദാ ഭവതി യോഗോ ഹി 
്രഭവാപൃയന. 


ഇന്ദ്രിയം, മനസ്സ്‌, ബുദ്ധി ഇവയുടെ നിശ്ചലാവസ്ഥയുടെ 
നാമം യോഗം എന്നാകുന്നു. ഇപ്രകാരം അനുഭവജ്ഞാനമുള്ള 
യോഗിയെ മഹാനുഭാവനായി കരുതുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍ ആ സമയം സാധകന്‍ വിഷയദര്‍ശന രൂപങ്ങളായ എല്ലാ 
പ്രമാദങ്ങളില്‍ നിന്നും രഹിതനായിത്തീരുന്നു. എന്നാല്‍ ഈ 
യോഗം ഉദയവും അസ്തമയവും പോലെയാകുന്നു. അതുകാ 
രണം പരമാത്മാവിനെ പ്രാപിക്കണമെന്ന്‌ അഭിലഷിക്കുന്ന ഇച്ഛാ 
ലുക്കളായ സാധകര്‍ നിരന്തരം യോഗയുക്തരായിരിക്കുന്നതി 
നുള്ള ദൃഡ്മാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. 


12. നൈവ വാചാ ന മനസാ പ്രാപ്തും ശക്യോ 
ന ചക്ഷുഷാ 


അസ്തീതി ബ്രുവതോ/ന്യത്ര കഥം തദുപലഭ്യതേ. 


ആ പരബ്രഹ്മ പരമാത്മാവിനെ വാണി മുതലായ കര്‍മ്മേ 
ന്ദ്രിയങ്ങള്‍കൊണ്ടും ചക്ഷുസ്സ്‌ ആദിയായ ജ്ഞാനേന്ദ്രിയ 
ങ്ങള്‍കൊണ്ടും മനസ്സ്‌, ബുദ്ധി ആദിയായ അന്തഃകരണ 
ങ്ങള്‍കൊണ്ടും പ്രാപിക്കുവാന്‍ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ അത്‌ ഇവയ്ക്കെല്ലാം എത്താവുന്നിടത്തുനിന്നും വളരെ 
ദൂരെ സ്ഥിതിചെയ്യുന്നു. എന്നാല്‍ അദ്ദേഹത്തെ പ്രാപിക്കുന്ന 


P 


തിനു തീവ്രമായി ഇച്ഛിക്കുന്നവന്‌ അദ്ദേഹത്തെ പ്രാപിക്കുവാന്‍ 
സാധിക്കുന്നു. ഈ സംഗതി യാതൊരുത്തന്‍ പറയുന്നില്ലയോ 
സ്വീകരിക്കുന്നില്ലയോ അതായത്‌ ഇതുസംബന്ധിച്ച്‌ യാതൊരു 
ത്തന്‌ ദൃഡ്മമായ വിശ്വാസം ഉണ്ടാകുന്നില്ലയോ അവന്‍ അദ്ദേ 

ഹത്തെ എങ്ങനെ പ്രാപിക്കുവാന്‍ കഴിയും? അതിനാല്‍ പൂര്‍വ്വ 
മന്ത്രത്തില്‍ പറഞ്ഞിട്ടുള്ള രീതിയനുസരിച്ച്‌ ഇന്ദ്രിയം മനസ്സ്‌ 

മുതലായി എല്ലാം യോഗാഭ്യാസം മുഖാന്തിരം തടഞ്ഞിട്ട്‌ “അത്യാ 
വശ്യവും സാധകനു ലഭ്യവും ആകുന്നു” എന്നുള്ള ദൃഡനി 

ശ്ചയത്തോടുകൂടി നിരന്തരം അതിന്റെ പ്രാപ്തിക്കുവേണ്ടി പര 
മമായ ഉല്‍ക്കണ്ഠയോടുകൂടി പ്രയത്നശീലരായിരിക്കണം. 


13. അസ്തീത്യേവോപലബ്ധ വ്യസ്തത്ത്വ 
ഭാവേന ചോഭയോ: 


അസ്തീത്യേവോപലബ്ധസ്യ തത്വഭാവ: പ്രസീദതി. 


“പരമേശ്വരന്‍ ആവശ്യവും അദ്ദേഹം സാധകനു നിശ്ചയ 
മായും ലഭ്യവും ആകുന്നു” എന്ന കാര്യത്തേപ്പറ്റിയുള്ള ദൃഡഃ 
വിശ്വാസം സാധകന്‌ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നീട്‌ 
ഇതേ നിശ്ചയത്തോടുകൂടിത്തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കു 
കയും തദനന്തരം താത്വിക വിവേചനാപൂര്‍വ്വം നിരന്തരം അദ്ദേ 
ഹത്തെ ധ്യാനിക്കുകയും ചെയ്തിട്ട്‌ ആ പരാശക്തിയെ പ്രാപി 
ക്കാം. “അദ്ദേഹം ആവശ്യമാണന്നും തന്റെ തന്നെ ഹൃദയ 
ത്തില്‍ വിരാജിക്കുന്നു എന്നും അതിന്റെ പ്രാപ്തി ആവശ്യമാ 
കുന്നു” എന്നും എപ്പോള്‍ സാധകന്‍ വിശ്വാസത്തോടുകൂടി ഭഗ 
വാനെ സ്വീകരിക്കുന്നുവോ അപ്പോള്‍ പരമാത്മാവിന്റെ ആ 
താത്വിക ദിവ്യസ്വരൂപം അവന്റെ വിശുദ്ധ ഹൃദയത്തില്‍ സ്വയ 
മായി പ്രകടമാവുകയും ഭഗവാന്റെ പ്രത്യക്ഷം അനുഭവമാകു 


കയും ചെയ്യുന്നു. 


സംബന്ധം - ഇനി നിഷ്ക്കാമഭാവത്തിന്റെ മഹിമയെപ്പറ്റി പറ 
യുന്നു - 


14. യദാ സര്‍വ്വേ പ്രമുച്യന്തേ കാമാ യേ/ സ്യ 
ഹൃദിശ്രിതാ: 


അഥ മര്‍ത്യോ/ മൃതോ ഭവത്യത്ര ബ്രഹ്മ 
സമശ്നുതേ. 


മനുഷ്യന്റെ ഹൃദയം നിത്യവും നിരന്തരവും നാനാപ്രകാര 
ങ്ങളിലുമുള്ള ഐഹികവും പാരലാകികവും ആയ അഭിലാ 
ഷങ്ങള്‍കൊണ്ടു നിറയപ്പെട്ടിരിക്കുന്നു, ഈ കാരണം കൊണ്ട്‌ 
ഈ പരമാനന്ദ സ്വരൂപനായ പരമേശ്വരനെ എപ്രകാരം പ്രാപി 
ക്കുവാന്‍ സാധിക്കും എന്ന്‌ അവന്‍ ഒരിക്കലും ചിന്തിക്കുന്നി 
ല്ല. കാമ്യവിഷയങ്ങളുടെ ആസക്തിയാല്‍ അവന്‍ പരമാത്മാ 
വിനെ പ്രാപിക്കുന്നതിന്‌ അഭിലഷിക്കുന്നുമില്ല. ഈ എല്ലാ അഭി 
ലാഷങ്ങളും സാധകന്റെ ഹൃദയത്തില്‍ നിന്നും സമൂലം നശി 
ച്ചുപോകുമ്പോള്‍ അവന്‍ അമരനായിത്തീരുകയും ഈ മനു 
ഷ്യശരീരത്തില്‍ത്തന്നെ ആ പരബ്രഹ്മ പരമേശ്വരന്റെ സാക്ഷാല്‍ 
അനുഭവം നല്ലതുപോലെ സംജാതമാകുകയും ചെയ്യുന്നു. 


സംബന്ധം - സംശയ രഹിതമായ ദൃഡനിശ്ചയത്തിന്റെ മഹി 


മയെ പറയുന്നു - 


K 


15. യദാ സര്‍വേ പ്രഭിദ്യന്തേ 
ഹൃദയസ്യേഹ ഗ്രന്ഥയ: 


അഥ മര്‍ത്യോ/ മൃതോ ഭവത്യേതാവദ്ധ്യനു 
ശാസനം. 


സാധകന്റെ ഹൃദയത്തിലുള്ള അഹന്തയും മമതാരൂപത്തി 
ലുള്ള സമസ്ത അജ്ഞാന ഗ്രന്ഥികളും നല്ലതുപോലെ അറ്റു 
പോകുകയും അവന്റെ എല്ലാവിധത്തിലുമുള്ള സംശയങ്ങള്‍ 
സര്‍വ്വഥാ നശിക്കുകയും ഉപര്യുക്തമായ ഉപദേശമനുസരിച്ച്‌ 
“പരബ്രഹ്മ പരമേശ്വരന്‍ ആവശ്യമാണ്‌; അദ്ദേഹത്തെ നിശ്ചയ 
മായും ലബിക്കും” എന്നുള്ള ദൃഡനിശ്ചയവും അവനുണ്ടാ 
കുമ്പോള്‍ അവന്‍ ഈ ശരീരത്തില്‍ ജീവിച്ചുകൊണ്ടുതന്നെ 
പരമേശ്വരനെ സാക്ഷാത്കരിച്ച്‌ അമരനായിത്തീരുന്നു. വേദാ 
ന്തത്തിന്റെ സനാതനോപദേശം ഇതു മാത്രമാകുന്നു. 


സംബന്ധം - ഇനി മരണാനന്തരമുള്ള ജീവാത്മാവിന്റെ ഗതി 
വര്‍ണ്ണിക്കപ്പെടുന്നു. 


16. ശതം ചൈകാ ച ഹൃദയസ്യ നാഡ്യസ്താസാം 
മൂര്‍ധാന മഭിനി: സൃതൈകാ 


തയോര്‍ധ്വമായന്നമൃതത്വമേതി വിഷ്വങ്ങന്യാ 
ഉത്ക്രമണേ ഭവന്തി. 


ഹൃദയത്തില്‍ നൂറ്റിയൊന്നു പ്രധാന നാഡികള്‍ ഉണ്ട്‌. അവ 
അവിടെനിന്നും എല്ലാ ഭാഗത്തേയ്ക്കും വ്യാപിച്ചുകിടക്കുന്നു. 
അതില്‍ സുഷുമ്നയെന്നുപറയുന്ന ഒരു നാഡി ഹൃദയ 
ത്തില്‍നിന്നും മസ്തകത്തിലേയ്ക്കു പോയിരിക്കുന്നു. ഭഗ 
വാന്റെ പരമധാമത്തിലേയ്ക്കു പോകേണ്ട അവകാശി ആ 
നാഡിയില്‍ക്കൂടി ശരീരത്തില്‍ നിന്നും വെളിയില്‍വന്ന്‌ 
ഏറ്റവും ഉയര്‍ന്ന ലോകത്തില്‍ - ഭഗവാന്റെ പരമധാമ 
ത്തില്‍ചെന്ന്‌ അമൃതസ്വരൂപനും പരമാനന്ദമയനുമായ പരമേ 
ശ്വരനെ പ്രാപിക്കുന്നു. മറ്റു ജീവികള്‍ മരണകാലത്ത്‌ മറ്റു നാഡി 
കളില്‍ക്കൂടി ശരീരത്തില്‍ നിന്നും വെളിയില്‍വന്ന്‌ അവരവ 
രുടെ കര്‍മ്മങ്ങള്‍ക്കും വാസനകള്‍ക്കും അനുസരണമായി 
നാനായോനികളെ പ്രാപിക്കുന്നു. 


17. ആംഗുഷ്ഠമാ്ര:പുരുഷോ/ ന്തരാത്മാ 
സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ടഃ 


തം സ്വാച്ഛരീരാത്പ്രവ്ൃഹേന്മുഞ്ജാദിവേഷീകാം 


ധൈര്യേണ തം വിദ്യുച്ഛുര്രമമൃതം 
വിദ്യാച്ഛു്രമമൃതമിതി. 


അഖിലത്തിന്റേയും അന്തര്യാമിയായ പരമ പുരുഷ പരമേ 
ശ്വരന്‍ ഹൃദയത്തിനനുരൂപമായി അംഗുഷ്ടമാത്രരുപത്തില്‍ 
സദാ എല്ലാ മനുഷ്യരുടേയും ഉള്ളില്‍ നിവസിക്കുന്നു, എങ്കിലും 
മനുഷ്യര്‍ അദ്ദേഹത്തിന്റെ നേരേ നോക്കുന്നു പോലുമില്ല. 
യാതൊരുത്തന്‍ പ്രമാദരഹിതനായി അദ്ദേഹത്തെ പ്രാപിക്കുന്ന 
തിനുള്ള സാധനയില്‍ മുഴുകുന്നുവോ അവന്‍ ശരീരസ്ഥനായ 
ആ പരമേശ്വരനെ ഈ ശരീരത്തോടൊത്തു തന്നെ സ്വയമായും 
അതുപോലെതന്നെ പ്രത്യേകമായും വിലക്ഷണമായും സാധാ 
രണ ആളുകള്‍ മുഞ്ഞപ്പുല്ലില്‍നിന്നും അതിന്റെ നാരിനെ പ്രത്യേ 
കമായിക്കാണുന്നതുപോലെ കാണുകയും വേണം. അതായത്‌ 


2 


എപ്രകാരം മുഞ്ഞപ്പുല്ലിലുള്ള നാര്‌ മുഞ്ഞപ്പുല്ലിനേക്കാള്‍ വില 
ക്ഷണവും പ്രത്യേകതയുള്ളതുമായിരിക്കുന്നുവോ അതേ 
പ്രകാരം തന്നെ ആ ശരീരവും. ആത്മാവിന്റെ ഉള്ളില്‍ അധിവ 
സിക്കുന്ന പരമേശ്വരന്‍ ആ രണ്ടിനേക്കാളും സര്‍വ്വഥാ അസാ 
ധാരണമാകുന്നു. അതുതന്നെ വിശുദ്ധ അമൃതമകുന്നു. ഇവിടെ 
ഈ വാക്യത്തെ പുനരാവര്‍ത്തിക്കുന്നത്‌ ഉപദേശത്തിന്റെ സമാ 
പ്തിയേയും അതുപോലെ സിദ്ധാന്തത്തിന്റെ നിശ്ചിതത്വ 
ത്തേയും സൂചിപ്പിക്കുന്നു. 
18. മൃത്യുപ്രോക്താം നചികേതോ/ഥ ലബ്ധ്വാ 
വിദ്യാമേതാം യോഗവിധിം ച കൃത്സനം 
ബ്രഹ്മ പ്രാപ്തോ വിരജോ/ ഭൂദ്വിമൃത്യു- 
രന്യോഴ്പ്യേ വം യോ വിദധ്യാത്മമേവ. 
ഇപ്രകാരം യമരാജനാല്‍ ഉപദിഷ്ടമായ സമസ്ത വിവേച 


നങ്ങളേയും ശ്രദ്ധാപൂര്‍വ്വാം കേട്ടതിനുശേഷം നചികേതസ്സ്‌ 
അദ്ദേഹത്താല്‍ പറയപ്പെട്ട സമ്പൂര്‍ണ്ണവിദ്യയും യോഗത്തിന്റെ 


വിധികളും പ്രാപിച്ചിട്ട്‌ ജനനമരണങ്ങളില്‍നിന്നു മുക്തനു൦ 

എല്ലാ വികാരങ്ങളില്‍നിന്നു രഹിതനും അതുപോലെ സര്‍വ്വഥാ 
വിശുദ്ധനുമായി പരബ്രഹ്മ പരമേശ്വരനെ പ്രാപിച്ചു. മറ്റാരെ 

ങ്കിലും ഈ ആദ്ധ്യാത്മിക വിദ്യയെ ഈ വിധത്തില്‍ നചികേ 

തസ്സിനു തുല്യം ശരിക്കുശരി മനസ്സിലാക്കുകയും ശ്രദ്ധാപൂര്‍വ്വം 
അതിനെ ധരിക്കുകയും ചെയ്യുന്നുവോ അവനും നചികേതസ്സി 
നേപ്പോലെ എല്ലാ വികാരങ്ങളില്‍നിന്നും രഹിതനും ജനനമര 

ണങ്ങളില്‍നിന്നു മുക്തനുമായിട്ട്‌ പരപ്രഹ്മ പരമാത്മാവിനെ 

പ്രാപിക്കുവാന്‍ സാധിക്കുന്നു. 


ശാന്തിപാഠം 


ഓം സഹ നാവവതു. സഹ ന ഭൂനക്തു. സഹ 
വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. മാ 
വിദ്വിഷാ വഹൈ. ശാന്തിഃ ശാന്തഃ ശാന്തിഃ 


ഇതിന്റെ അര്‍ത്ഥം ഉപനിഷത്തിന്റെ ആരംഭത്തില്‍ കൊടു 
ത്തിട്ടുണ്ട്‌. 


ലാ 


PE 


കേന്ദോപന്ദ്ഷത്ത്‌ 


൭ 


ഈ ഉപനിഷത്ത്‌ സാമവേദത്തിലെ “തലവകാര ബ്രാഹ്മ 
ണത്തിന്റെ ഒരു ഭാഗമാകുന്നു. തലവകാരത്തെ ജൈമിനീയോ 
പനിഷത്ത്‌ എന്നുകൂടി പറയാറുണ്ട്‌. ഈ ഉപനിഷത്ത്‌ ആദ്യം 
“കേന്‌” എന്ന വാക്കുകൊണ്ട്‌ ആരംഭിക്കുന്നതിനാല്‍ ഇതിന്‌ 
കേനോപനിഷത്ത്‌ എന്നു പോരുവന്നു. ഇതിനെ തലവകാരോ 
പനിഷത്ത്‌ (ബ്രാഹ്മണോപനിഷത്ത്‌) എന്നു കൂടി ചിലര്‍ വിളി 
ക്കുന്നു. 


കേനോപനിഷത്തില്‍ ബ്രഹ്മതത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. 


ഈ തത്വം വിശദമാക്കുന്നതിന്‌ ഗുരുശിഷ്യ സംവാദരൂപത്തില്‍ 
തത്വങ്ങളെ വിവരിക്കുന്നു. 


ശാന്തിപാഠം 


ഓം അപ്യായന്തു മമാംഗാനി വാക്‌ പ്രാണശ്ചക്ഷുഃ 
ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി; സര്‍വം 
ബ്രഹ്മാപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ മാ 
ബ്രഹ്മ നിരാകരോത്‌, അനിരാകരണമസ്ത്വനിരാകരണം 
മേ/ സ്തു; തദാത്മനി നിരതേ യ ഉപനിഷത്സു 
ധര്‍മ്മാസ്തേ മയി സന്തു തേ മയി സന്തു. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഹേ പരമാത്മാവേ, എന്റെ എല്ലാ അംഗങ്ങളും വാണി, 
നേത്രം, ശ്രോത്രം മുതലായ എല്ലാ കര്‍മ്മേന്ദ്രിയങ്ങളും 
ജ്ഞാനേന്ദ്രിയങ്ങളും പ്രാണസമൂഹവും ശാരീരികവും മാന 
സികവുമായ ശക്തികളും ഓജസ്സും - എല്ലാ പുഷ്ടിയും അതു 
പോലെ വൃദ്ധിയും പ്രാപിക്കട്ടെ. ഉപനിഷത്തുക്കളില്‍ വര്‍ണ്ണി 
ക്കപ്പെട്ടിരിക്കുന്ന സര്‍വ്വരൂപരബഹ്മത്തെ ഞാന്‍ ഒരിക്കലും സ്വീക 
രിക്കാതിരിക്കയില്ല. അതുപോലെ ആ ബ്രഹ്മവും എന്നെ ഒരി 
ക്കലും പരിത്യജിക്കാതിരിക്കട്ടെ. എന്നെ സദാകാലവും സ്വന്ത 
മാക്കിത്തീര്‍ക്കട്ടെ. എന്നോടുകൂടി ്രഹ്മത്തിന്റേയും ്രഹ്മ 
ത്തോടുകൂടി എന്റേയും നിത്യസമ്പര്‍ക്കം നിലനില്‍ക്കട്ടെ. ഉപ 
നിഷത്തുക്കളില്‍ ഏതേതു ധര്‍മ്മങ്ങളെപ്പറ്റി പ്രതിപാദനം ചെയ്യ 
പ്പെട്ടിരിക്കുന്നുവോ അവയെല്ലാം ഉപനിഷത്തിന്റെ ഏകമാത്ര 
ലക്ഷ്യമായ പരബ്രഹ്മപരമാത്മാവില്‍ നിരന്തരം വ്യാപൃതമായി 
എന്നേപ്പോലുള്ള സാധകന്മാരില്‍ സദാകാലവും പ്രകാശിച്ചു 
കൊണ്ടിരിക്കട്ടെ; എന്നില്‍ നിത്യവും നിരന്തരവും ഉണ്ടായി 
ക്കൊണ്ടിരിക്കട്ടെ. എന്റെ ത്രിവിധതാപങ്ങള്‍ക്കും ശാന്തിയുണ്ടാ 
കട്ടെ. 


P 


പ്രഥമഖണ്ഡം 
സംബന്ധം - ശിഷ്യന്‍ ഗുരുദേവനോടു ചോദിക്കുന്നു: - 


1. ഓം കേനേഷിതം പതതി പ്രേഷിതം മന: 
കേന പ്രാണ: പ്രഥമഃപ്രൈതി യുക്ത: 


കേനേഷിതാം വാചമിമാം വദന്തി 
ചക്ഷുഃ ശ്രോത്രം ക ഉ ദേവോ യുനക്തി. 


ഈ മന്ത്രത്തില്‍ നാലു ചോദ്യങ്ങള്‍ അടങ്ങിയിരിക്കുന്നു. 
ജഡരൂപമായ അന്തഃകരണം, പ്രാണന്‍, വാണി തുടങ്ങിയ 
കര്‍മ്മേന്ദ്രിയങ്ങള്‍ക്കും ചക്ഷുസ്സ്‌ ആദിയായ ജ്ഞാനേന്ഭദ്രിയ 
ങ്ങള്‍ക്കും അതാതിന്റേതായ കാര്യങ്ങള്‍ നടത്തുന്നതിനുള്ള 
കഴിവുകള്‍ പ്രദാനം ചെയ്തിരിക്കുന്നതും അതുകളെ അതാ 
തിന്റേതായ കര്‍മ്മങ്ങളില്‍ പ്രവര്‍ത്തന നിരതമാക്കിക്കൊണ്ടി 
രിക്കുന്നതും ആയ ഏതോ സര്‍വ്വശക്തിമത്തായ ചേതനയുണ്ട 
ല്ലോ, അത്‌ ഏതാണ്‌? എങ്ങനെയുള്ളതാണ്‌? 


സംബന്ധം - ഇതിനു മറുപടിയായി ഗുരു പറയുന്നു. 


2. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യ- 
ദ്വാചോ ഹ വാചം സ ഉ പ്രാണസ്യ പ്രാണ: 
ചക്ഷുഷശ്ചക്ഷുരതിമുച്യ ധീരാ: 


പ്രേത്യാസ്മാല്ലോകാദമൃതാഭവന്തി. 


ഈ മന്ത്രത്തില്‍ ഗുരു ശിഷ്യന്റെ ചോദ്യങ്ങള്‍ക്കു സ്പഷ്ട 
മായ മറുപടി പറയാതെ വാക്കുകള്‍കൊണ്ടു കാര്യം ഗ്രഹിപ്പി 
ക്കാന്‍ ശ്രമിക്കയാണ്‌. യാതൊരുത്തന്‍ മനസ്സിന്റേയും പ്രാണ 
ന്റേയും സമ്പൂര്‍ണ്ണേന്ദ്രിയങ്ങളുടെയും സമസ്ത ജഗത്തി 
ന്റേയും പരമകാരണനാകുന്നുവോ യാതൊരുത്തനില്‍ നിന്നും 
ശക്തി പ്രാപിച്ചിട്ട്‌ ഇവയെല്ലാം അതാതിന്റേതായ പ്രവര്‍ത്തന 
ങ്ങള്‍ നടത്തുവാന്‍ പ്രാപ്തരായിരിക്കുന്നുവോ യാതൊരുത്തന്‍ 
ഇവയെല്ലാം അറിയുന്നവനായിരിക്കുന്നുവോ അവന്‍ ആ പര 
ബ്രഹ്മപുരുഷോത്തമന്‍ തന്നെ ഇതിന്റെയെല്ലാം പ്രേരകശക്തി 
യായിരിക്കുന്നു. അവനെ അറിഞ്ഞിട്ട്‌ ജഞാനികളായിട്ടുള്ളവര്‍ 
ജീവന്മുക്തരായി ഈ ലോകത്തില്‍ നിന്നും പ്രയാണം ചെയ്ത 
ശേഷം അമരസ്വരുപമായിത്തീരുകയും ചെയ്യുന്നു. അതായത്‌ 
ജനനമരണങ്ങളില്‍ നിന്നും നിത്യമായി മോചനം പ്രാപിക്കുന്നു. 


സംബന്ധം - ആ മനസ്സിലും പ്രാണനിലും ഇന്ദ്രിയങ്ങളിലും 
പ്രേരണചെലുത്തുന്ന ബ്രഹ്മം ഇങ്ങനെയുള്ളതാകുന്നു. ഇപ്ര 
കാരം അസ്പഷ്ടരൂപം എന്തുകൊണ്ടാണ്‌? ഇതേപ്പറ്റി ഗുരു പറ 
യുന്നു. 
3. ന തത്ര ചക്ഷുര്‍ഗച്ഛതി ന വാഗ്ച്ഛതി നോ മനഃ 
ന വിദ്മോ ന വിജാനീമോ യഥൈതദനുശിഷ്യാത്‌ 
അന്യദേവ തദ്വിദിതാദഥോ അവിദിതാദധി 
ഇതി ശുശ്രുമ പൂര്‍വ്വേഷാം 
യേനസ്തദ്വ്യാചചക്ഷിരേ. 
ആ സച്ചിദാനന്ദ പരമഘന പരബ്രഹ്മത്തെ പ്രാകൃതങ്ങളായ 


അന്തഃകരണങ്ങള്‍ക്കും ഇന്ദ്രിയങ്ങള്‍ക്കും അറിയുവാന്‍ കഴി 
യുന്നില്ല. അവയ്ക്ക്‌ അവിടംവരെ എത്തുവാന്‍ കഴിവില്ല. ആ 


അലാകിക ദിവ്യ തത്വങ്ങളിലേയ്ക്ക്‌ അവയുടെ പ്രവേശനം 

ഒരു കാലത്തും സംഭവ്യമല്ല. പിന്നെയോ അവയില്‍ കുടികൊ 
ള്ളുന്ന ചേതനയും ക്രിയാശക്തിയും അതേ ബ്രഹ്മത്തിന്റെ 

തന്നെ പ്രേരണയും ശക്തിയും ആകുന്നു. ഇപ്രകാരമുള്ള അവ 
സ്ഥയില്‍ മനഃ-ഇന്ദ്രിയങ്ങള്‍ മുഖാന്തിരം ആ ബ്രഹ്മം “ഇങ്ങനെ” 
ഉള്ളതാണെന്ന്‌ ആര്‍ക്ക്‌ എങ്ങനെ പറയുവാന്‍ കഴിയും? ഇപ്ര 

കാരം ബ്രഹ്മതത്വോപദേശത്തിന്റെ സ്വരൂപം നാം ആരില്‍ 

നിന്നും പഠിച്ചിട്ടുമില്ല; നാം സ്വയം സ്വബുദ്ധിയുടെ മനനം വഴി 
യായി ഗ്രഹിച്ചിട്ടുമില്ല. ഏതൊരു മഹാപുരുഷനില്‍നിന്നും ഈ 
ഗൂഡ്തത്വങ്ങളുടെ ഉപദേശം നമുക്കു ലഭിച്ചിരിക്കുന്നുവോ 

അവന്‍ - ആ പരബ്രഹ്മപരമേശ്വരന്‍ ജഡചേതനകള്‍ക്കു ഭിന്ന 
നാണെന്നു നാം ഗ്രഹിച്ചിരിക്കുന്നു. അറിയപ്പെടുന്നിടത്തോളം 
സംപൂര്‍ണ്ണജഡവര്‍ഗ്ഗങ്ങളില്‍നിന്നും സര്‍വ്വഥാ ഭിന്നവും ഈ 

ജഡവര്‍ഗ്ഗത്തെ അറിയുകയും എന്നാല്‍ സ്വയം അറിയപ്പെടാ 

തിരിക്കുകയും ചെയ്യുന്ന ജീവാത്മാവിനെക്കാള്‍ അത്യധികം 

ഉത്തമവും ആകുന്നു. ഇപ്രകാരമുള്ള സ്ഥിതിക്ക്‌ അതിന്റെ 

സ്വരൂപതത്വത്തെ വാക്കുകള്‍വഴി വ്യക്തമാക്കുവാന്‍ ഒരിക്കലും 
സാധ്യമല്ല. ഇതുകൊണ്ടു അതിനെ ഗ്രഹിക്കുന്നതിനു സൂചന 

കളെ ആധാരമാക്കേണ്ടതായി വരുന്നു (ഗീത 15-18). 


സംബന്ധം- ഇനി അതേ ബ്രഹ്മത്തെ, പ്രശ്നങ്ങളുടെ അടിസ്ഥാ 
നത്തില്‍ വീണ്ടും അഞ്ചു മന്ത്രങ്ങള്‍മുലം മനസ്സിലാക്കുന്നു. 


4. യദ്വാചാനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ 


തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദമുപാസതേ. 


യാതൊന്ന്‌ വാക്കുകളാല്‍ വ്യക്തമാക്കുവാന്‍ സാധിക്കു 
ന്നുവോ അതുപോലെ പ്രാകൃതവാണിയില്‍ പറപ്പെട്ടിട്ടുള്ള തത്വ 
ങ്ങളാല്‍ ഉപാസിക്കപ്പെടുന്നുവോ അത്‌ ബ്രഹ്മത്തിന്റെ വാസ്ത 
വിക രൂപം ആകുന്നില്ല. ബ്രഹ്മതത്വം വാക്കുകള്‍ക്കും അതീത 
മാകുന്നു. യാതൊരു ശക്തിയുടെ അംശംകൊണ്ട്‌ വാണിയില്‍ 
സംസാരശക്തി പ്രകടമാകുന്നുവോ, യാതൊന്ന്‌ വാണിയു 
ടേയും ജ്ഞാതാവും പ്രേരണയും പ്രവര്‍ത്തനവും ആയിരിക്കു 
ന്നുവോ അതു ബ്രഹ്മമാകുന്നു. ആ വിഷയത്തില്‍ കേവലം 
ഇത്രയും മാത്രമേ പറയുവാന്‍ സാധിക്കുകയുള്ളൂ. 


5. യന്മനസാ ന മനുതേ യേനാഹുര്‍മ്മനോ മതം 


തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദമുപാസതേ. 


ബുദ്ധിയുടേയും മനസ്സിന്റേയും വിഷയത്തില്‍ എന്തെല്ലാം 
അറിയുവാന്‍ കഴിയുന്നുവോ അതുപോലെ പ്രാകൃത മനോബു 
ദ്ധിയില്‍ നിന്നും അറിഞ്ഞിട്ടുള്ള തായ ഏതൊരു തത്വത്തെ ഉപാ 
സിക്കുന്നുവോ അതു ബ്രഹ്മത്തിന്റെ വാസ്തവികസ്വരുപമാകു 
ന്നില്ല. പരബ്രഹ്മപരമേശ്വരന്‍ മനസ്സിനും ബുദ്ധിക്കും സര്‍വ്വഥാ 
അതീതനാകുന്നു. യാതൊന്നു മനസ്സിന്റേയും ബുദ്ധിയുടേയും 
ജ്ഞാതാവാകുന്നുവോ അവയ്ക്കു മനനം ചെയ്യുന്നതിനും 
നിശ്ചയം ചെയ്യുന്നതിനുമുള്ള ശക്തി നല്‍കുന്നുവോ അതു 
പോലെ മനനവും നിശ്ചയവും ചെയ്യുന്നതില്‍ നിയുക്തമായി 
രിക്കുന്നുവോ യാതൊന്നിന്റെ ശക്തിയുടെ അല്പാംശ 
ത്തില്‍നിന്നും ബുദ്ധിയില്‍ നിശ്ചയം ചെയ്യുന്നതിനും മനസ്സില്‍ 
മനനം ചെയ്യുന്നതിനുമുള്ള കഴിവുണ്ടാകുന്നുവോ അതത്രേ 


P 


ബ്രഹ്മം. ആ വിഷയത്തില്‍ ഇത്രമാത്രമേ പറയുവാനുള്ളൂ. 


6. യച്ചക്ഷുഷാ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി 


തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദമുപാസതേ. 


കണ്ണുകളുടെ വിഷയം - കണ്ണുകള്‍ മുഖാന്തിരം കാണു 
കയും അറിയുകയും ചെയ്യുന്നതും ഉപാസന നടത്തുന്നതുമായ 
പ്രാകൃത പദാര്‍ത്ഥസഞ്ചയം. അതു ബ്രഹ്മത്തിന്റെ വാസ്തവി 
കരൂപം ആകുന്നില്ല. പരബ്രഹ്മ പരമേശ്വരന്‍ ചക്ഷുരാദി ഇന്ദ്ര 
യങ്ങള്‍ക്കും അതീതനാകുന്നു. യാതൊന്നിന്റെ ശക്തിയും പ്രേര 
ണയുംകൊണ്ടു ചക്ഷുസ്സ്‌ ആദിയായ ജ്ഞാനേന്ദ്രിയങ്ങള്‍ തങ്ങ 
ളുടെ വിഷയങ്ങളില്‍ സാമര്‍ത്ഥ്യം പ്രകടിപ്പിക്കുന്നുവോ 
യാതൊന്ന്‌ അവയെ അറിയുകയും അവയെ അതാതുകളുടെ 
വിഷയങ്ങള്‍ അറിയുന്നതില്‍ പ്രേരണ ചെലുത്തുകയും ചെയ്യു 
ന്നുവോ അതുപോലെ യാതൊന്നിന്റെ ശക്തിയുടെ അംശമാ 
കുന്നുവോ ആ പ്രഭാവം ബ്രഹ്മമാകുന്നു. ഈ വിഷയത്തില്‍ 
ഇത്രമാത്രമേ പറഞ്ഞുതരുവാന്‍ സാദ്ധ്യമാകയുള്ളൂ. 


7. യച്ഛറോത്രേണ ന ശൃണോതി യേന 
ശ്രോത്രമിദം ശ്രുതം 


തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദ മുപാസതേ 


യാതൊന്ന്‌ ശ്രവണപുടങ്ങളള്‍ക്കു ലക്ഷീഭവിക്കുന്നുവോ 
യാതൊരു പ്രാകൃതവസ്തുസമൂഹത്താല്‍ ഉപാസന ചെയ്യപ്പെ 
ടുന്നുവോ അത്‌ വാസ്തവത്തില്‍ ബ്രഹ്മസ്വരൂപമാകുന്നില്ല. പര 
ബ്രഹ്മപരമേശ്വരന്‍ ശ്രോത്രേന്ദ്രിയങ്ങളുടെ ജ്ഞാതാവും പ്രേര 
കനും അതില്‍ ശ്രവണശക്തി സ്വീകരിക്കുന്നതിനുള്ള കഴി 
വിന്റെ നിക്ഷേപകനുമായിരിക്കുന്നുവോ അതു സാക്ഷാല്‍ പര 
ബ്രഹ്മമാകുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച്‌ ഇതില്‍ കൂടു 
തലായി ഒന്നും പറയുവാനില്ല. 


8. യത്‌ പ്രാണേന ന പ്രാണിതി യേന പ്രാണ: 
പ്രണീയതേ 


തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദമുപാസതേ. 


പ്രാണന്‍ മൂലം ചേഷ്ടായുക്തമായ വസ്തുക്കളേയും 
പ്രാകൃതപ്രാണനാല്‍ അനുപ്രാണിതമായ തത്വങ്ങളേയും ഉപാ 
സന ചെയ്യുന്നതു വാസ്തവത്തില്‍ ബ്രഹ്മത്തിന്റെ സ്വരൂപമല്ല. 
പരബ്രഹ്മ പരമേശ്വരന്‍ അവയ്ക്കെല്ലാം അതീതനത്രേ. 
യാതൊന്നു പ്രാണന്റെ ജ്ഞാതാവും പ്രേരകനും അതിനു 
ശക്തി നല്‍കുന്നവനും ആകുന്നുവോ യാതൊന്നിന്റെ ശക്തി 
യുടെ അല്പാംശം ലഭിച്ചിട്ട്‌, യാതൊന്നിന്റെ പ്രേരണകൊണ്ട്‌ 
ഈ പ്രധാന പ്രാണന്‍ അഖിലത്തേയും ചേഷ്ടായുക്ത 
മാക്കിത്തീര്‍ക്കുന്നുവോ അതു സര്‍വ്വശക്തനായ പരമേശ്വര 
ബ്രഹ്മമാകുന്നു. അതിനെ സംബന്ധിച്ച്‌ ഇത്രയും മാത്രമേ പറ 
യുവാന്‍ കഴികയുള്ളൂ. 


സാരാംശം എന്തെന്നാല്‍ പ്രാകൃതങ്ങളായ മനസ്സിനും ഇന്ദ്രി 
യങ്ങള്‍ക്കും ലഭ്യമാകുന്ന വിഷയങ്ങളെല്ലാം പ്രാകൃതങ്ങളാകു 
ന്നു. അതായത്‌ അവയെ പരബ്രഹ്മ പരമേശ്വര പരാത്പരപുരു 
ഷോത്തമന്റെ വാസ്തവികസ്വരുപങ്ങളായി അംഗീകരിക്കു 
വാന്‍ സാധ്യമേയല്ല. അതിനാല്‍ അവയെ ഉപാസിക്കുന്നതു പര 
ബ്രഹ്മ പരമേശ്വരന്റെ ഉപാസനയും ആകുന്നില്ല. മനസ്സ്‌, ബുദ്ധി 
മുതലായവയ്ക്കതീതമായ പരബ്രഹ്മ പരമേശ്വര സ്വരൂപത്തെ 


സാങ്കേതികഭാഷയില്‍ ഗ്രഹിക്കുന്നതിനുവേണ്ടി ഇവിടെ se 
അഖിലത്തിന്റേയും ജ്ഞാതാവ്‌, ശക്തിപ്രദായകന്‍, സ്വാമി, 
പ്രേരകന്‍, പ്രവര്‍ത്തകന്‍, സര്‍വ്വശക്തിമാന്‍, നിത്യന്‍ 
എന്നെല്ലാം അപ്രാകൃതപരമതത്വമായ ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞു 
തന്നിരിക്കുന്നു. 


ദ്വിതീയ ഖണ്ഡം 


1. യദി മന്യസേ സുവേദേതി ദ്രഭമേവാപി 
നൂനം ത്വം വേത്ഥ ബ്രഹ്മണോ രൂപം 
യദസ്യ ത്വം യദസ്യ ദേവേഷ്വഥ നു 


മീമാംസ്യമേവ തേ മന്യേ വിദീതം. 


ഈ മന്ത്രത്തില്‍ ഗുരു തന്റെ ശിഷ്യനെ ശ്രദ്ധയോടുകൂടി 
വീക്ഷിച്ചുകൊണ്ടു പറയുന്നു. നാം മുഖാന്തിരം മനസ്സിലാക്കി 
ത്തന്ന ബ്രഹ്മതത്വത്തെ ശ്രവിച്ചിട്ട്‌. ആ ്രഹ്മത്തെ പൂര്‍ണ്ണമായും 
ഗ്രഹിച്ചുകഴിഞ്ഞു എന്നു നീ തീരുമാനിക്കുകയാണെങ്കില്‍ നീ 
ബ്രഹ്മസ്വരൂപത്തെ ഏറ്റവും അല്പമായി മാത്രമേ ഗ്രഹിച്ചിട്ടുള്ളൂ 
എന്നതു തീര്‍ച്ചയായ സംഗതിയാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
ആ പരബ്രഹ്മത്തിന്റെ അംശഭൂതമായിരിക്കുന്ന ജീവാത്മാവ്‌, 
അതിനെത്തന്നെയും അഥവാ എല്ലാ ദേവതകളിലും - അതാ 
യത്‌ മനസ്സ്‌, ബുദ്ധി, പ്രാണന്‍ മുതലായവയില്‍ അന്തര്‍ലീനമാ 
യിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അംശംകൊണ്ട്‌ അതാതുകള്‍ക്കു 
പ്രവര്‍ത്തിക്കുന്നതിനുള്ള കഴിവുകള്‍ ഉണ്ടായിക്കൊണ്ടിരിക്കു 
ന്നു. അതിനെ നീ ബ്രഹ്മം എന്നു കരുതുകയാണെങ്കില്‍ നിന്റെ 
അറിവു യഥാര്‍ത്ഥമാകുന്നില്ല. ബ്രഹ്മം ഇത്രയില്‍ ഒതുങ്ങി 
നില്‍ക്കുന്നില്ല. ഈ ജീവാത്മാവിലും സമസ്ത വിശ്വബ്രഹ്മാണ്ഡ 
ത്തിലും വ്യാപിച്ചുകിടക്കുന്ന ശക്തിയെല്ലാം ഏകോപിച്ചു 
നോക്കുകയാണെങ്കില്‍ അത്‌ ആ ബ്രഹ്മത്തിന്റെ കേവലം 
ഒരംശം മാത്രമേ ആകുന്നുള്ളൂ. അതിനാല്‍ നീ മനസ്സിലാക്കി 
യിരിക്കുന്ന ഈ ബ്രഹ്മതത്വം നിന്നെ സംബന്ധിച്ചിടത്തോളം 
പുനര്‍വിചാരണ ചെയ്യേണ്ടതു ആവശ്യമാണ്‌ എന്നു ഞാന്‍ 
കരുതുന്നു. 


സംബന്ധം- ഗുരുദേവന്റെ ഉപദേശത്തെ അടിസ്ഥാനമാക്കി 
ചിന്തിച്ചിട്ട്‌ ശിഷ്യന്‍ അദ്ദേഹത്തിന്റെ മുമ്പില്‍ തന്റെ അഭിപ്രായം 
പ്രകടമാക്കുന്നു. 


2. നാഹം മന്യേ സുവേദേതി 
നോ ന വേദേതി വേദ ച 
യോ ന സ്തദ്വേദ തദ്വേദ 


നോ ന വേദേതി വേദ ച. 


ഈ മന്ത്രത്തില്‍ ശിഷ്യന്‍ തന്റെ ഗുരുദേവന്റെ ഉപദേശ 
ത്തില്‍നിന്നും സ്വന്തം അനുഭവം ഇപ്രകാരം പ്രകടമാക്കുന്നു. 
“ആ ബ്രഹ്മത്തെ ഞാന്‍ നന്നായി അറിയുന്നു എന്ന്‌ അവകാശ 
പ്പെടുന്നില്ല; എന്നാല്‍ അതിനെ ഞാനറിയുന്നില്ലെന്നും അംഗീ 
കരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ ഞാനറിയുകയും 
ചെയ്യുന്നു എന്നിരുന്നാലും എന്റെ ഈ അറിവ്‌ ഒരു ജ്ഞാതാവ്‌ 
ഏതെങ്കിലും ജേഞയവസ്തുവിനെ അറിയുന്നതുപോലുള്ളത 
ല്ല. ഇത്‌ അതിനേക്കാള്‍ സര്‍വ്വഥാ അപൂർവ്വവും അലാകികവും 


[ 


Dy 


ആകുന്നു. അതുകൊണ്ടാണു ഞാന്‍ ആദ്യം “ഞാനതിനെ അറി 
യുന്നു എന്നും അറിയുന്നില്ല എന്നും എങ്കിലും ഞാനറിയുന്നു” 
എന്നും പറഞ്ഞത്‌. എന്റെ ഈ വാക്കുകളുടെ രഹസ്യം ശിഷ്യ 
ന്മാരായ ഞങ്ങളില്‍ ആ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുള്ളവനു 
ശരിക്കു മനസ്സിലാക്കുവാന്‍ സാധിക്കുന്നു. 


സംബന്ധം - ഇനി ശ്രുതി മുകളില്‍ പറഞ്ഞ ഗുരുശിഷ്യസം 
വാദത്തിന്റെ ആശയം സ്വയം വ്യാഖ്യാനിക്കുന്നു. 


3. യസ്യാ മതം തസ്യ മതം മതം യസ്യ 
ന വേദ സ: 


അവിജ്ഞാതം വിജാനതാം വിജ്ഞാത 
മവിജാനതാം. 


യാതൊരു മഹാപുരുഷന്‍ പരബ്രഹ്മപരമേശ്വരന്റെ സാക്ഷാ 
ത്ക്കാരം (പാപിച്ചിരിക്കുന്നുവോ അവനില്‍ “ഞാന്‍ പരമേശ്വ 
രനെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള അഹങ്കാരം അല്പമാത്രം 
പോലും ഉണ്ടാകുന്നില്ല. അവന്‍ പരമാത്മാവിന്റെ അനന്തവും 
അസീമവും ആയ മഹിമാര്‍ണ്ണവത്തില്‍ നിമഗ്നനായി “പരമാ 
ത്മാവു സ്വയമേവ തന്നെ അറിയപ്പെടുന്നു” എന്നു മനസ്സിലാ 
ക്കുന്നു. അല്ലാതെ മറ്റാര്‍ക്കും തന്നെ ആ മഹാര്‍ണ്ണവത്തിന്റെ 
അക്കര കടക്കുവാന്‍ സാധ്യമല്ല. അസീമയുടെ സീമയെ സീമാ 
ബദ്ധമായതിന്‌ എങ്ങനെ പ്രാപിക്കാന്‍ കഴിയും? അതായത്‌ 
ഞാന്‍ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു. ഞാന്‍ ജ്ഞാനിയാകു 
ന്നു, പരമേശ്വരന്‍ എനിക്കറിയപ്പെട്ടു കഴിഞ്ഞു എന്ന്‌ ആരെ 
ങ്കിലും കരുതുന്നുണ്ടെങ്കില്‍ അവര്‍ സര്‍വ്വഥാ ഭ്രമത്തില്‍ അക 
പ്പെട്ടുകഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ബ്രഹ്മം ഇപ്ര 
കാരമുള്ള ജ്ഞാനവിഷയമല്ല. എത്രയോ ജ്ഞാന സാധനകള്‍ 
ഉണ്ട്‌. അവയില്‍ ഒന്നിനുപോലും ബ്രഹ്മത്തിന്റെ സമീപത്ത്‌ 
എത്തുന്നതിന്‌ സാധിക്കുന്നില്ല. അതുകൊണ്ട്‌ ഇപ്രകാരം 
അറിവു സമ്പാദിച്ചവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവു 
സദാ അജ്ഞാതമാകുന്നു. അറിയണമെന്നുള്ള അഭിമാനം നില 
നില്‍ക്കുന്നതുവരെ പരമേശ്വരന്റെ സാക്ഷാത്കാരം ലഭ്യമാകു 
ന്നില്ല. അറിയണമെന്നുള്ള അഭിമാനം അല്പമാത്രം പോലുമി 
ല്ലാത്ത ഭാഗ്യവാന്മാരായ മഹാപുരുഷന്മാര്‍ക്കു പരമേശ്വരന്റെ 
സാക്ഷാത്ക്കാരം ലഭ്യമാകുന്നു. 


4. പ്രതിബോധവിദിതം മതമമൃതത്വം ഹി വിന്ദതേ 


ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ മൃതം. 


ഉപര്യുക്തമായ വര്‍ണ്ണനത്തില്‍ പരമാത്മാവിന്റെ ഏതു 
സ്വരൂപത്തെ ലക്ഷ്യമാക്കിയായിരിക്കു ന്നുവോ അതിനെ 
ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നതാകുന്നു വാസ്തവികമായ 
ജ്ഞാനം. തദ്വാരാ പരമാത്മപ്രാപ്തിയും ലഭ്യമാകുന്നു. പരമാ 
ത്മജ്ഞാന പ്രദായിനിയായ ജ്ഞാനരൂപശക്തി അന്തര്യാമിയായ 
പരമാത്മാവിനാല്‍ മനുഷ്യര്‍ക്കു ലഭിക്കുന്നു. മന്ത്രങ്ങളിലും 
വിദ്യകളിലും നിന്ന്‌ അമൃതരൂപമാകുന്ന പരബ്രഹ്മത്തിന്റെ 
പ്രാപ്തി ലഭിക്കുന്നു. തന്മൂലം മനുഷ്യരില്‍ പരരബഹ്മ 
പുരുഷോത്തമന്റെ യഥാര്‍ത്ഥ സ്വരൂപത്തെ അറിയുന്നതിനുള്ള 
അഭിരുചിയും ഉത്സാഹവും വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കും എന്നു 
പറയപ്പെട്ടിരിക്കുന്നു. 


സംബന്ധം - ഇനി ആ ബ്രഹ്മതത്വത്തെ ഇതേ ജന്മത്തില്‍ ക 
ഞ്ഞിരിക്കേണ്ടത്‌ അത്യന്തം ആവശ്യ മാകുന്നു - എന്നു പറഞ്ഞു 
കൊണ്ട്‌ ഈ പ്രകരണത്തെ ഉപസംഹരിക്കുന്നു. 


5. ഇഹ ചേദവേദീ ദഥസത്യമസ്തി 
ന ചേദിഹാവേദീന്മഹതീ വിനഷ്ടി: 
ഭൂതേഷു ഭൂതേഷു വിചിതൃ ധീരാ: 


പ്രേത്യാസ്മാല്ലോകാദമൃതാ ഭവന്തി. 


മാനവജീവിതം അത്യന്തം ദുര്‍ല്ലഭമാകുന്നു. അതു ലഭിക്കുന്ന 
മനുഷ്യന്‍ പരമാത്മാവിനെ പ്രാപിക്കുന്നതിനുളള സാധനകളില്‍ 
തല്‍പ്പരനായിത്തീരുന്നില്ലെങ്കില്‍ അവന്‍ ഏറ്റവും വലുതായ 
തെറ്റു പ്രവര്‍ത്തിക്കുന്നു. അതുകൊണ്ടാണു ശ്രുതിയില്‍ പറയു 
ന്നത്‌, 'ഈ ദുര്‍ല്ലഭമായ മനുഷ്യശരീരം നിലനില്‍ക്കുന്നതുവരെ 
ഭഗവത്കൃപാ കടാക്ഷത്താല്‍ പ്രാപ്തമായിരിക്കുന്ന സാധന 
സാമഗ്രികള്‍ ഉപലബ്ധമായിരിക്കു മ്പോള്‍ എത്രയും വേഗം പര 
മാത്മാവിനെ അറിയുന്നതു എല്ലാ പ്രകാരത്തിലും ശ്രേഷ്ഠമാ 
യിരിക്കും. മാനവജന്മത്തിന്റെ പരമസാര്‍ത്ഥകതയും അതുത 
ന്നെയാകുന്നു. ഒരു പക്ഷേ ഈ സുവര്‍ണ്ണാവസരം കൈവിട്ടു 
പോകയാണെങ്കില്‍ പിന്നീടു സംഭവിക്കുന്നതു മഹാനാശമായി 
രിക്കും - തുടര്‍ച്ചയായും മൃത്യുമയസംസാരത്തിന്റെ പ്രവാഹ 
ങ്ങളില്‍ ഒഴുകി നടക്കേണ്ടതായും വരുന്നു. അപ്പോള്‍ കരഞ്ഞു 
പശ്ചാത്താപം (പകടിപ്പിക്കുകയല്ലാതെ മറ്റു യാതൊരു 
പോംവഴികളും അവശേഷിക്കുന്നില്ല. പ്രപഞ്ചത്തിന്റെ ത്രിവിധ 
താപങ്ങളിലും ത്രിവിധ വേദനകളിലും നിന്നു രക്ഷപ്പടുന്നതി 
നുള്ള ഒരു ഒരു പോംവഴി ജീവികള്‍ മാനവജന്മത്തില്‍ ദക്ഷത 
യോടുകൂടി സാധന പരായണരായി തങ്ങളുടെ ജീവനെ നിത്യ 
തയിലേക്കു വേണ്ടി സഫലമാക്കിത്തീര്‍ക്കുക എന്നതാണ്‌. മനു 
ഷ്യജന്മം കൂടാതെ മറ്റുള്ള അനവധി യോനികളെല്ലാംതന്നെ 
കര്‍മ്മഫലങ്ങള്‍ അനുഭവിക്കുന്നതിനായി മാത്രം പ്രാപ്തമാകു 
ന്നു. അവയില്‍ ജീവികള്‍ക്കു പരമാത്മാവിനെ പ്രാപിക്കുന്നതി 
നുള്ള യാതൊരു സാധനകളും അനുഷ്ഠിക്കുവാന്‍ സാധ്യമ 
ല്ല. ബുദ്ധിമാന്മാരായവര്‍ ഈ സംഗതി മനസ്സിലാക്കുകയും 
അവര്‍ അതില്‍ക്കൂടി പരമാത്മാവിന്റെ സാക്ഷാത്കാരം പ്രാപിച്ച്‌ 
എന്നെന്നേക്കുമായി ജനന മരണ ചക്രത്തില്‍നിന്നും മോചനം 
നേടി അമരന്മാരായിത്തീരുകയും ചെയ്യുന്നു. 


തൃതീയഖണ്ഡം 


സംബന്ധം - പ്രഥമ ഖണ്ഡത്തില്‍ ബ്രഹ്മത്തിന്റെ സ്വരൂപ 
തത്വം മനസ്സിലാക്കുന്നതിനുവേണ്ടി അതിന്റെ ശക്തിയുടെ 
സാങ്കേതിക ഭാഷയില്‍ വിഭിന്ന പ്രകാരത്തില്‍ ദിഗ്ദര്‍ശനം ചെയ്യ 
പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡത്തില്‍ ബ്രഹ്മജ്ഞാന 
ത്തിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി പറയുന്നതിനുവേണ്ടി പ്രഥമപ്രകര 
ണത്തിന്റെ വര്‍ണ്ണനകളോട്‌ ഒറ്റനോട്ടത്തില്‍ ബ്രഹ്മത്തിന്റെ 
സ്വരൂപം എങ്ങിനെ തോന്നപ്പെടുന്നുവോ വാസ്തവത്തില്‍ 
അതിന്റെ പൂര്‍ണ്ണരൂപം അത്രയ്ക്കൊന്നും ആയിരിക്കുന്നില്ല; 
അതാകട്ടെ അതിന്റെ മഹിമയുടെ അംശം മാത്രമേ ആകുന്നു 
ള്ളു. ജീവാത്മാവ്‌, മനസ്സ്‌, പ്രാണന്‍, ഇന്ദ്രിയങ്ങള്‍ മുതലായ 
വയും അവയുടെ ദേവതകളും എല്ലാംതന്നെ ബ്രഹ്മത്തില്‍ 


_ 


ഇ 


നിന്നും അനുപ്രാണിതവും പ്രേരിതവും ശക്തിമത്തും ആയി 
കാര്യമാത്ര പ്രസക്തങ്ങളായി വര്‍ത്തിക്കുന്നു. 


മൂന്നാമത്തെ ഖണ്ഡത്തില്‍ വിശ്വത്തില്‍ ഏതേതു ജീവി 
കളോ പദാര്‍ത്ഥങ്ങളോ ശക്തിമത്തും സുന്ദരവും പ്രിയപ്പെട്ട 
തുമായി തോന്നുന്നുവോ, അവയുടെ ജീവിതത്തില്‍ കാണപ്പെ 
ടുന്ന സഫലതകളെല്ലാം തന്നെ മഹിതന്നെയാകുന്നുവെന്നു 
ദൃഷ്ടാന്തങ്ങള്‍ മൂലം ഗ്രഹിപ്പിക്കുന്നു. 


1. ബ്രഹ്മഹ ദേവേഭ്യോ വിജിഗ്യേ തസ്യ ഹ ബ്രഹ്മ 


ണോ വിജയേ ദേവാ അമഹീയന്ത ത 
ഐക്ഷന്താസ്മാ 


കമേവായം വിജയോ /സ്മാകമേവായം 
മഹിമേതി. 


പരബ്രഹ്മ പുരുഷോത്തമന്‍ ദേവന്മാരില്‍ കൃപയുള്ളവനാ 
യിട്ട്‌ അവര്‍ക്കു ശക്തി പ്രദാനം ചെയ്തു. അതു കാരണം അവര്‍ 
അസുരന്മാരുടെ മേല്‍ വിജയം വരിച്ചു. ഈ വിജയം വാസ്ത 
വത്തില്‍ ഭഗവാന്റേതുതന്നെയായിരുന്നു. ദേവതകള്‍ കേവലം 
നിമിത്തം മാത്രമേ ആയിരുന്നുള്ളൂ. എന്നാല്‍ ആ വസ്തുത 
ദേവന്മാര്‍ അംഗീകരിച്ചില്ല. അവര്‍ ഭഗവാന്റെ കൃപയെ അംഗീ 
കരിക്കാതെ ആ മഹിമയെ തങ്ങളുടെ കഴിവും മഹിമയും 
എന്നു കരുതിയും അത്യന്തം അഹങ്കാരത്തോടുകൂടി തങ്ങള്‍ 
വലിയ ബലശാലികളാണെന്നും തങ്ങളുടേതായ ബലപരുഷം 
കൊണ്ടാണ്‌ അസുരന്മാരെ പരാജയപ്പെടുത്തിയതെന്നും 
ഭാവിച്ചു. 


2. തദ്ധൈഷം വിജ്ജഞാ തേഭ്യോ ഹ 
പ്രാദുര്‍ബഭൂവ 


തന്ന വ്യജാനത കിമിദം യക്ഷമിതി. 


ദേവതകളുടെ അഹങ്കാരത്തെ കരുണാനിധിയായ ഭഗവാന്‍ 
മനസ്സിലാക്കി. ഈ അഹങ്കാരം വളരുകയാണെങ്കില്‍ അവരുടെ 
പതനം തീര്‍ച്ചയായും സംഭവിക്കും എന്ന ഭക്തകല്യാണകാരി 
യായ ഭഗവാന്‍ വിചാരിച്ചു. ഭക്തവത്സലനായ ഭഗവാനു ഭക്ത 
ന്മാരുടെ പതനം എങ്ങനെ സഹിക്കുവാന്‍ കഴിയും? അതിനാല്‍ 
ഭഗവാന്‍ ദേവന്മാരില്‍ കരുണയുള്ളവനായി അവരുടെ ദര്‍പ്പം 
ശമിപ്പിക്കുന്നതിനുവേണ്ടി അവരുടെ മുമ്പില്‍ ദിവ്യസാകാരയ 
ക്ഷരൂപത്തില്‍ പ്രത്യക്ഷനായി. ദേവന്മാര്‍ ആശ്ചര്യചകിതരായി. 
ആ അത്ഭുത വിശാലരൂപത്തെ കാണുകയും ഈ ദിവ്യയക്ഷം 
എന്ത്‌ എന്നു ചിന്തിക്കുകയും ചെയ്തു. എന്നാല്‍ അവര്‍ക്ക്‌ 
അതിനെ തിരിച്ചറിയുവാന്‍ കഴിഞ്ഞില്ല. 


3. തേ ഗ്നിമ്രബുവഞ്ജാതവേദ ഏതദ്‌ വിജാനീഹി 


കിമിദം യക്ഷമിതി തഥേതി. 


ദേവന്മാര്‍ ആ അതിവിചിത്ര മഹാകായമായ ദിവ്യയ 
ക്ഷത്തെ കണ്ടിട്ട്‌ ആന്തരികമായി ഭയപ്പെടുകയും അതിനെ 
അറിയുന്നതിനു വ്യഗ്രരായിത്തീരുകയും ചെയ്തു. അഗ്നിദേ 
വത പരമതേജസ്വിയും വേദാര്‍ത്ഥങ്ങളുടെ ജ്ഞാതാവും എല്ലാ 
ജാതപദാര്‍ത്ഥങ്ങളു ടേയും വിവരങ്ങള്‍ അറിയുന്ന വനും സര്‍വ്വ 
ജ്ഞരില്‍ സര്‍വ്വജ്ഞനും ആണ്‌. അതിനാല്‍ അദ്ദേഹത്തിന്റെ 
പദവിയോടുകൂടിയ നാമം “ജാതവേദന്‍” എന്നാകുന്നു. ദേവകള്‍ 


ഈ കാര്യസാദ്ധ്യത്തിന്‌ അഗ്നി കഴിവുള്ളവനാണെന്നു ee 
അദ്ദേഹത്തോടു പറഞ്ഞു: “അല്ലയോ ജാതവേദാ, അങ്ങു പോയി 
ആയക്ഷം ആരാണെന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടുവന്നാ 
ലും.” അഗ്നിക്കു തന്റെ ബുദ്ധിശക്തിയില്‍ അപാരമായ ഗര്‍വ്വു 
ണ്ടായിരുന്നു. അതുകാരണം അദ്ദേഹം പറഞ്ഞു, “നല്ലകാര്യം, 
ഞാനുടന്‍ തന്നെ വിവരം അറിഞ്ഞുവരാം. 


4. തദഭ്യദ്രവത്‌ തമഭ്യവദത്‌ കോ/സീത്യഗ്നിര്‍വാ 


അഹമസ്മീത്യ്രവീജ്ജാതവേദാ വാ 
അഹസ്മീതി. 


ഇതില്‍ എന്താണു പ്രയാസമുള്ളതെന്ന്‌ അഗ്നിദേവന്‍ 
ചിന്തിച്ചു. അതിനാല്‍ അദ്ദേഹം അതിവേഗം യക്ഷത്തിന്റെ 
സമീപത്തു ചെന്നുചേര്‍ന്നു. അദ്ദേഹത്തെ തന്റെ സമീപം 
കണ്ടിട്ടു യക്ഷം ചോദിച്ചു. “അങ്ങാരാകുന്നു?” അപ്പോള്‍ അഗ്നി 
വിചാരിച്ചു; എന്റെ തേജോമയരൂപത്തെ എല്ലാവരും അറിയു 
ന്നതാണല്ലൊ? ഇവനങ്ങനെ എന്നെ അറിയുവാന്‍ കഴിഞ്ഞിട്ടി 
ല്ല. അദ്ദേഹം ചൊടിച്ചുകൊണ്ടുത്തരം പറഞ്ഞു. “ഞാന്‍ പ്രസി 
ദ്ധനായ അഗ്നിയാകുന്നു. എന്റെ പദവിയോടുകൂടിയതും രഹ 
സ്യപൂര്‍ണ്ണവുമായ നാമം - ജാതവേദന്‍ എന്നാകുന്നു. 


സംബന്ധം - അപ്പോള്‍ യക്ഷരുപമായ ബ്രഹ്മം അഗ്നിയോടു 
ചോദിച്ചു - 


5. തസ്മിസ്ത്വയി കിം വീര്യമിതി. അപീദം സര്‍വ്വം 


ദഹേയം, യദിദം പൃഥിവ്യാമിതി. 


അഗ്നിയുടെ ഗര്‍വ്വോക്തി കേട്ടിട്ടു ബ്രഹ്മം ഒന്നും അറിഞ്ഞു 
കൂടാത്തതവനെപ്പോലെ പറഞ്ഞു - “നല്ലത്‌. അങ്ങ്‌ അഗ്നിദേവ 
തയും ജാതവേദനും ആണല്ലോ. വളരെ നല്ല കാര്യം. എന്നാല്‍ 
എനിക്കു ചിലതെല്ലാം അറിയണമെന്നുണ്ട്‌. ദയവുചെയ്തു പറ 
ഞ്ഞുതന്നാല്‍ കൊള്ളാം.”. ” 
ള്ളത്‌? നിങ്ങള്‍ക്കെന്തു ചെയ്യാന്‍ കഴിയും?” ഇതിന്‌ അഗ്നിദേ 
വന്‍ ഗര്‍വ്വോടുകുടി മറുപടി പറഞ്ഞു - എനിക്കെന്തുചെയ്യു 
വാന്‍ കഴിയുമെന്നോ? ഇതറിയുവാന്‍ നിങ്ങളാഗ്രഹിക്കുന്നു, 
അല്ലെ? - ഹേ' ഞാന്‍ മനസ്സു വയ്ക്കുകയാണെങ്കില്‍ ഈ ഭൂമ 


നിങ്ങളില്‍ എന്തു ശക്തിയാണു 


ണ്ഡലത്തേയും അതിലുള്ള എല്ലാ വസ്തുക്കളേയും കരിച്ചു 
ചാമ്പല്‍ക്കുമ്പാരമായി മാറ്റുവാന്‍ കഴിയും. 


6. തസ്മൈ തൃണം നിദധാവേതദ്ദഹേതി. 
തദുപപ്രേയായസര്‍വ്വ 


ജവേന, തന്ന ശശാക ദഗ്ധും സതത ഏവ നിവ്യ 


തേ, നൈതദശകം വിജ്ഞാതും യദേതദ്‌ 
യക്ഷമിതി. 


അഗ്നിദേവതയുടെ വീണ്ടുമുള്ള ഗര്‍വ്വോക്തികള്‍ കേട്ട 
പ്പോള്‍ യക്ഷരുപധാരിയായ പരപ്രഹ്മ പരമേശ്വരന്‍ അദ്ദേഹ 
ത്തിന്റെ മുമ്പിലേയ്ക്ക്‌ ഒരു ഉണക്കപ്പുല്ല്‌ ഇട്ടുകൊടുത്തു 
കൊണ്ടു പറഞ്ഞു - “അങ്ങേയ്ക്ക്‌ എല്ലാത്തിനേയും ദഹിപ്പി 
ക്കുവാന്‍ കഴിയുമല്ലൊ. നിസ്സാരമായ ഒരു ബല്രപ 
യോഗംകൊണ്ട്‌ ഈ തൃണത്തെ ജ്വലിപ്പിച്ചാലും.” അഗ്നിദേവന്‍ 
ഇതു തനിക്കൊരപമാനമായിക്കരുതിയെങ്കിലും സാധാരണ രീതി 
യില്‍ ആ പുല്ലിന്റെ സമീപം എത്തി അതിനെ ഭസ്മമാക്കുന്ന 


P 


Dy 


തിനാഗ്രഹിച്ചു. ആരംഭത്തില്‍ അതു ഭസ്മമാകാതിരുന്ന തുകണ്ട്‌ 
അദ്ദേഹം തന്റെ സകല ശക്തിയും വിനിയോഗിച്ചു. പക്ഷെ 
അതിന്‌ അല്പംപോലും ചൂട്‌ ഏല്പിക്കുവാനദ്ദേഹത്തിനു കഴി 
ഞ്ഞില്ല. അതെങ്ങനെ ചൂടുപിടിക്കും? അഗ്നിയിലുള്ള അഗ്നി 
ത്വവും ദാഹകത്വവും അതിന്റെ ശക്തിയുടെ മുലഭണ്ഡാഗാര 
മായ പരമാത്മാവില്‍നിന്നും ലഭ്യമായിട്ടുളളതാണല്ലൊ. അവി 
ടുന്ന്‌ ആ ശക്തിസ്രോതസ്സിനെ തടയുകയാണെങ്കില്‍ പിന്നെ 
എവിടെ നിന്നു ശക്തിവരും? അഗ്നിദേവന്‍ ഇതൊന്നും ഗ്രഹി 
ക്കാതെ വീമ്പിളക്കുകയായിരുന്നു ചെയ്തത്‌. എന്നാല്‍ ബ്രഹ്മം 
തന്റെ ശക്തിയെ തടഞ്ഞുകഴിഞ്ഞപ്പോള്‍ അഗ്നിക്ക്‌ ഒരു ഉണ 
ക്കപ്പുല്ലിനെപ്പോലും കരിക്കുവാന്‍ സാധിച്ചില്ല. അപ്പോള്‍ ലജ്ജ 
യാല്‍ കുനിഞ്ഞ ശിരസ്സുമായി ഹതപ്രജ്ഞനും ഹതപ്രഭനുമായി 
അഗ്നി ദേവകളുടെ അടുക്കല്‍ ചെന്നിട്ടു പറഞ്ഞു. “ആ യക്ഷം 
ആരാണെന്ന്‌ എനിക്കറിയുവാന്‍ കഴിഞ്ഞില്ല.” 


7. അഥ വായുമബ്രുവന്‍ വായവേരദ്‌ 
വിജാനീഹി കിമേ 
തദ്‌ യക്ഷമിതി തഥേതി. 


അഗ്നിദേവന്‍ പരാജയപ്പെട്ടു മടങ്ങിവന്നപ്പോള്‍ ദേവകള്‍ 
ഈ കാര്യസാദ്ധ്യത്തിനായി അപ്രതിമശക്തിയായ വായുഭഗ 
വാനെ തിരഞ്ഞെടുത്തിട്ട്‌ അദ്ദേഹത്തോടു പറഞ്ഞു. “അല്ലയോ 
വായുദേവ! അങ്ങുപോയി ഈ യക്ഷം ആരാണെന്നുള്ള എല്ലാ 
വിവരങ്ങളും അറിഞ്ഞു വന്നാലും. “വായു ഭഗവാനും തന്റെ 
ബുദ്ധിവൈഭവത്തില്‍ അമിതമായ അഹങ്കാരമുണ്ടായിരുന്നു. 
അതിനാല്‍ അദ്ദേഹം പറഞ്ഞു - “നല്ല കാര്യം. ഉടന്‍ തന്നെ 
ഞാന്‍ വിവരമറിയാം.” 


8. തദഭ്യദ്രവത്‌ തമഭ്യവദത്‌ കോ/ സീതി. വായുര്‍വാ 


അഹമസ്മീത്യബ്രവീന്മാതരിശ്വാ വാ 
അഹമസ്മീതി. 


വായുദേവന്‍ ചിന്തിച്ചു, “അഗ്നി, അറിയാതെ എവിടെയെ 
ങ്കിലും പോയിരിക്കും. അല്ലെങ്കില്‍ ഈ യക്ഷത്തെ മനസ്സിലാ 
ക്കുന്നത്‌ അത്രവലിയ സംഗതിയായിരുന്നോ? ശരി, ഈ വിജ 
യത്തിന്റെ മാന്യത എനിക്കു തന്നെ ലഭിക്കും.” ഇങ്ങനെ ചിന്തി 
ച്ചുകൊണ്ടു യക്ഷത്തിന്റെ സമീപമെത്തിച്ചേര്‍ന്നു. അദ്ദേഹത്തെ 
സമീപത്തു കണ്ടപ്പോള്‍ യക്ഷം ചോദിച്ചു - “താങ്കള്‍ ആരാണ്‌?” 
വായു തന്റെ ഗുണഗനഈരവങ്ങളുടെ ഗര്‍വ്വോടുകൂടി മറുപടി 
പറഞ്ഞു: “ഞാന്‍ പ്രസിദ്ധനായ വായു ആകുന്നു, എന്റെ പദ 
വിയോടുകൂടിയതും രഹസ്യപൂര്‍ണ്ണവുമായ പേര്‍ മാതരിശ്വാ 
എന്നാണ്‌. 
സംബന്ധം - യക്ഷരൂപിയായ ബ്രഹ്മം വായുവിനോടു 
ചോദിച്ചു - 

9. തസ്മിംസ്ത്വയി കിം വീര്യമിതി? അപീദം സര്‍വ്വ 

മാദദീയം, യദിദം പൃഥിവ്യാമിതി. 

വായുവിന്റെ മേല്‍പ്രകാരമുള്ള ഗര്‍വ്വോക്തി കേട്ടിട്ട്‌ ബ്രഹ്മം 

ഇദ്ദേഹത്തോടും അതുപോലെതന്നെ ഒന്നും അറിഞ്ഞുകൂടാത്ത 


ഭാവത്തില്‍ പറഞ്ഞു. കൊള്ളാം, അങ്ങ്‌ വായുദേവനാണല്ലൊ? 
അന്തരീക്ഷത്തില്‍ ആധാരമില്ലാതെ സഞ്ചരിക്കുന്നവന്‍ അങ്ങു 


തന്നെയല്ലേ? വളരെ നല്ല കാര്യം. എന്നാല്‍ അങ്ങയില്‍ എന്തു 
ശക്തിയുണ്ട്‌? അങ്ങേയ്ക്ക്‌ എന്തു ചെയ്യുവാന്‍ കഴിയും? 
എന്നു പറഞ്ഞു കേള്‍പ്പിച്ചാല്‍ കൊള്ളാം. ഇതിന്‌ വായുവും 
അഗ്നിയേപ്പോലെ വീണ്ടും അഹങ്കാരത്തോടുകുടി മറുപടി 
പറഞ്ഞു - “ഞാന്‍ വിചാരിച്ചാല്‍ ഈ ഭൂമണ്ഡലത്തെയും 
അതിലുള്ള സകലത്തേയും യാതൊരാധാരവും കൂടാതെ 
ഉയര്‍ത്തുകയും പറത്തുകയും ചെയ്യാം.” 


10. തസ്മൈ തൃണം നിദധാവേതദാദത്ധവേതി. തദു 
പപ്രേയായ സര്‍വ്വജവേന തന്ന ശശാകാദാതും, സ 
തത ഏവ നിവവൃതേ, നൈതദശകം വിജ്ഞാതും 
യദേതദ്‌ യ ക്ഷമിതി. 


വായുദേവന്റെ വീണ്ടുമുള്ള ഗര്‍വ്വോക്തികള്‍ കേട്ട്‌ എല്ലാ 
ത്തിനും സത്തായ ശക്തി നല്‍കിക്കൊണ്ടിരിക്കുന്ന പരബ്രഹ്മ 
പരമേശ്വരന്‍ അദ്ദേഹത്തിന്റെ മുന്‍പിലും ഒരു ഉണക്കപ്പുല്ല്‌ ഇട്ടു 
കൊടുത്തുകൊണ്ടു പറഞ്ഞു. “അങ്ങേയ്ക്ക്‌ എല്ലാത്തിനേയും 
പറത്തിക്കളയുവാന്‍ കഴിയുമല്ലോ. അല്പം ബലം പ്രയോഗിച്ച്‌ 
ഈ ഉണക്കപ്പുല്ലിനെ അല്പം പറതത്തിക്കാണിച്ചാല്‍ നന്നായി 
രുന്നു.” വായുദേവന്‍ ഈ വാക്കുകള്‍ തന്നെ അപമാനിക്കുക 
യാണെന്നു തോന്നി. എങ്കിലും സാധാരണരീതിയില്‍ ആ 
പുല്ലിന്റെ സമീപം ചെന്ന്‌ അതിനെ പറത്തുന്നതിന്‌ ആഗ്രഹി 
ച്ചു. പുല്ലു പറക്കാതിരുന്നപ്പോള്‍ തന്റെ പൂര്‍ണ്ണമായ ശക്തി വിനി 
യോഗിച്ചു പരിശ്രമിച്ചുനോക്കി. എന്നാല്‍ സര്‍വ്വശക്തിമാനായ 
പരമാത്മാവിനാല്‍ ശക്തി തടയപ്പെട്ടതുകാരണം വായുവിന്‌ 
അല്പംപോലും അതു ചലിപ്പിക്കുന്നതിനു കഴിഞ്ഞില്ല. 
വായുവും അഗ്നിയെപ്പോലെ തന്നെ ഹത്രപഭനായി, ലജ്ജ 
കൊണ്ട്‌ മുഖം താഴ്ത്തി, മറ്റു ദേവതകളുടെ സമീപമെത്തിയിട്ടു 
പറഞ്ഞു. “ഈ യക്ഷമാരാണെന്നു മനസ്സിലാക്കുവാന്‍ എനിക്കു 
കഴിഞ്ഞില്ല.” 


11. അഥേന്ദ്രമര്ബുവന്‍ മഘവന്നേതദ്‌ വിജാനീഹി 
കിമേതദ്‌ യക്ഷമിതി. തഥേതി തദഭ്യദ്രവത്‌. തസ്മാത്‌ 
തിരോദധേ. 


അഗ്നി, വായു മുതലായ അപ്രതിമശക്തികളും ബുദ്ധിസ 
മ്പന്നന്മാരുമായ ദേവന്മാര്‍ അസഫലരായി മടങ്ങിവരികയും 
യാതൊരു കാരണവും പറയാതിരിക്കുകയും ചെയ്തപ്പോള്‍ 
ദേവതകള്‍ ചിന്തിച്ചിട്ട്‌ ദേവരാജനായ ഇന്ദ്രനെ ഈ കാര്യത്തിന്റെ 
നിര്‍വ്വഹണത്തിനായി തെരഞ്ഞെടുത്തു. അവര്‍ അദ്ദേഹ 
ത്തോടു പറഞ്ഞു - “അല്ലയോ മഹാബലവാനായ ദേവരാജാ! 
ഇനി അങ്ങ്‌ പോയി ഈ യക്ഷം ആരാണെന്നുള്ള സകല വിവ 
രങ്ങളും അറിഞ്ഞു വന്നാലും. അങ്ങേയ്ക്കല്ലാതെ മറ്റാര്‍ക്കും 
ഈ കാര്യത്തില്‍ വിജയംവരിക്കുവാന്‍ സാധ്യമല്ല.” ഇന്ദ്രന്‍ - 
“വളരെ നല്ലത്‌” എന്നു പറഞ്ഞ്‌ അതിവേഗം യക്ഷത്തിന്റെ സമീ 
പത്തേയ്ക്കുപോയി. ഇന്ദ്രന്‍ അവിടെ എത്തിയപ്പോഴേയ്ക്കും 
യക്ഷം അദ്ദേഹത്തിന്റെ മുമ്പില്‍ നിന്നു മറഞ്ഞുകഴിഞ്ഞിരുന്നു. 
ഇന്ദ്രനോടു മറ്റു ദേവതകളോടുള്ളതിലും ബഹുമാനമുണ്ടായി 
രുന്നതുകൊണ്ട്‌ അദ്ദേഹത്തോടു സംസാരിക്കുവാനുള്ള അവ 
സരം പോലും യക്ഷം കൊടുത്തില്ല. എന്നാല്‍ ഇന്ദ്രന്‍ ഈ 
ഒരു ദോഷം ഒഴിച്ചാല്‍ മറ്റെല്ലാ വിധത്തിലും ബ്രഹ്മജ്ഞാനത്തിന്‌ 
അധികാരിയായിരുന്നു. അതിനാല്‍ അദ്ദേഹത്തിനു ബ്രഹ്മതത്വ 


le 


ഇ 


ജ്ഞാനോപദേശം നല്കേണ്ടത്‌ ഒരു ആവശ്യമാണ്‌ എന്നു കരു 
തി, അതിനുള്ള വ്യവസ്ഥകള്‍ ചെയ്യുന്നതിനായി അദ്ദേഹം 
സ്വയം അന്തര്‍ധാനം ചെയ്തു. 


12. സ തസ്മിന്നേവാകാശേ സ്ത്രിയമാ ജഗാമ 
ബുഹുശോഭമാ നാമുമാം ഹൈമവതീം താം 
ഹോവാച കിമേതദ്‌ യക്ഷമിതി. 


യക്ഷം അന്തര്‍ദ്ധാനം ചെയ്തു കഴിഞ്ഞിട്ടും ഇന്ദ്രന്‍ അവി 
ടെത്തന്നെ നില്‍ക്കുകയായിരുന്നു. അഗ്നിയേയോ വായുവി 
നേയോ പോലെ അവിടെനിന്നും മടങ്ങിപ്പോകുന്നില്ല. 
തല്‍ക്ഷണം യക്ഷം നിന്നിരുന്ന അതേ സ്ഥാനത്ത്‌ അത്യന്തം 
ശോഭാമയിയായ ഹിമാചല കുമാരി ഉമാദേവി പ്രത്യക്ഷപ്പെട്ടു. 
നില്‍ക്കുന്നതായി ഇന്ദ്രന്‍ കണ്ടു. ഉമാദേവിയെ കണ്ടപ്പോള്‍ 
ഇന്ദ്രന്‍ ദേവിയുടെ സമീപത്തേയ്ക്കു ചെന്നു. ഇന്ദ്രനോടു കരു 
ണതോന്നി, കരുണാമയനായ പരബ്രഹ്മ പുരുഷോത്തമന്‍ തന്നെ 
ഉമാരൂപത്തിലുള്ള സാക്ഷാല്‍ ബ്രഹ്മവിദ്യയെ പ്രത്യക്ഷപ്പെടു 
ത്തിയതായിരുന്നു. ഇന്ദ്രന്‍ ഭക്തിപുരസ്സരം അവരോടു പറഞ്ഞു 
“ഭഗവതി! അങ്ങ്‌ സര്‍വ്വജ്ഞ ശിരോമണിയായ ഈശ്വരന്‍ 
ശ്രീശങ്കരന്റെ സ്വരൂപശക്തിയാകുന്നു. അതിനാല്‍ എല്ലാ സംഗ 
തികളേയും തീര്‍ച്ചയായും അറിയുവാന്‍ കഴിയും. അങ്ങു 
കൃപാപൂര്‍വ്വം എന്നോട്‌ അരുളിച്ചെയ്താലും. “എനിക്ക്‌ ദര്‍ശനം 
നല്‍കിയിട്ട്‌ അങ്ങ്‌ ഉടന്‍ മറഞ്ഞുപോയ ആ ദിവ്യയക്ഷം ആരാ 
ണെന്നും എന്തുദ്ദേശത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടുവെന്നും പറ 
യണേ.” 


ചതുര്‍ത്ഥഖണ്ഡം 


1. സാ ബ്രഹ്മതി ഹോവാച. ബ്രഹ്മണോ വാ ഏത 
ദ്വിജയേ മഹീയധ്വമിതി, തതോ ഹൈവ വിദ്വാഞ്ച 
കാര ബ്രഹ്മേതി. 


ദേവരാജന്റെ ചോദ്യത്തിനുത്തരമായിട്ട്‌ ഉമാദേവി ഇപ്രകാരം 
മറുപടി പറഞ്ഞു. “നിങ്ങള്‍ കണ്ടതും ഇപ്പോള്‍ അന്തര്‍ദ്ധാനം 
ചെയ്തതുമായ ആ ദിവ്യയക്ഷം സാക്ഷാല്‍ പരബ്രഹ്മ പരമേ 
ശ്വരന്‍ തന്നെ ആയിരുന്നു. നിങ്ങള്‍ അസുരന്മാരുടെ മേല്‍ 
വരിച്ച വിജയം ആ ബ്രഹ്മത്തിന്റെ ശക്തികൊണ്ടു സംഭവിച്ച 
തായിരുന്നു. അതായത്‌ വാസ്തവത്തില്‍ അത്‌ പരബ്രഹ്മ 
ത്തിന്റെ വിജയം തന്നെയായിരുന്നു. നിങ്ങള്‍ അതിനൊരു 
കാരണം മാത്രമേ ആയിരുന്നുള്ളൂ. നിങ്ങളാകട്ടെ ബ്രഹ്മത്തിന്റെ 
ഈ വിജയത്തെ സ്വന്തം വിജയമായി കരുതുകയും അതിന്റെ 
മഹിമയെ തങ്ങളുടെ മഹിമയെന്നു കരുതുകയും ചെയ്തു. 
ഇതു നിങ്ങളു ദുരഹങ്കാരമായിരുന്നു. പരമ കാരുണികനായ 
പരമാത്മാവ്‌ നിങ്ങളുടെമേല്‍ കരുണ തോന്നി അസുരന്മാരുടെ 
മേല്‍ നിങ്ങള്‍ക്കു വിജയം നല്‍കി. ആ പരമാത്മാവുതന്നെ 
നിങ്ങളുടെ നന്മയ്ക്കുവേണ്ടി നിങ്ങളുടെ ദുരഹങ്കാരത്തെ ശമി 
പ്പിക്കുന്നതിനു യക്ഷന്റെ രൂപം ധരിച്ചു പ്രത്യക്ഷപ്പെടുകയും 
അഗ്നിയുടെയും വായുവിന്റേയും ഗര്‍വ്വം ശമിപ്പിക്കുകയും 
അതുപോലെ നിങ്ങള്‍ക്കു വാസ്തവികജ്ഞാനം നല്‍കുന്നതിന്‌ 
എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാല്‍ 
നിങ്ങള്‍ സ്വന്തം വാസ്തവിക ശക്തിയെന്നുള്ള അഹങ്കാരം 
കൈവെടിഞ്ഞ്‌ ഏതൊരു ബ്രഹ്മത്തിന്റെ മഹിമയില്‍നിന്നു മഹി 


മാമ്പിതരും ശക്തിമാന്മാരുമായി ഭവിച്ചുവോ ആ BSS 
യുടെ മഹിമയെ അറിഞ്ഞുകൊള്ളുവിന്‍. ബ്രഹ്മത്തിന്റെ ശക്തി 
യാലല്ലാതെ, തങ്ങളുടേതായ സ്വതന്ത്ര ശക്തിയാല്‍ എന്തെ 
ങ്കിലും ചെയ്യുവാന്‍ കഴിയും എന്നു സ്വപ്നത്തില്‍പോലും 
ചിന്തിച്ചു പോകരുത്‌! ഉമാദേവിയുടെ മറുപടിയില്‍നിന്നു 
സാക്ഷാല്‍ പരബ്രഹ്മപരമേശ്വരന്‍തന്നെയായിരുന്നു തങ്ങളുടെ 
മുന്നില്‍ യക്ഷരൂപത്തില്‍ പ്രത്യക്ഷപ്പെട്ടതെന്നു ദേവന്മാരില്‍ 
പ്രഥമനായ ഇന്ദ്രനു മനസ്സിലായി. 


2. തസ്മാദ്വാ ഏതേ ദേവാ അതിതരാമിവാന്യാന്‍ 
ദേവാന്‍ യദഗ്നിര്‍വായുരിന്ദ്രസ്തേ ഹ്യേനന്നേ 
ദിഷ്ഠം പസ്പര്‍ശുസ്തേ ഹ്യേനത്‌ പ്രഥമോ വിദാ 
ഞ്ചകാര ബ്രഹ്മതി. 


ദേവതകളില്‍ അഗ്നി, വായു, ഇന്ദ്രന്‍ ഇവരെ പരമശ്രേഷ്ഠ 
ന്മാരായി കണക്കാക്കണം. എന്തുകൊണ്ടെന്നാല്‍ അവര്‍ മൂന്നു 
പേരും ബ്രഹ്മത്തെ സ്പര്‍ശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പര്രബഹ്മ 
പരമാത്മാവിന്റ ദര്‍ശനത്തിന്റേയും അദ്ദേഹത്തെ പരിചയപ്പെ 
ടുന്നതിനുള്ള പരിശ്രമത്തില്‍ മുഴുകിയിരുന്നതിന്‍റേയും അദ്ദേ 
ഹത്തോടു വാര്‍ത്താലാപം ചെയ്തതിന്റേയും പരമ സൌഭാഗ്യം 
അവര്‍ക്കു മാത്രം ലഭ്യമായി. തങ്ങള്‍ യാതൊന്നിനെ ദര്‍ശി 
ച്ചുവോ യാതൊന്നിനോടു വാര്‍ത്താലാപം നടത്തിയോ യാതൊ 
ന്നിന്റെ ശക്തിയാല്‍ തസുരുന്മാരുടെമേല്‍ വിജയം കൈവരി 
ച്ചുവോ അതുതന്നെ സാക്ഷാല്‍ പരബ്രഹ്മപരമാത്മാവ്‌ എന്ന 
സത്യം അവര്‍ ആദ്യം ഗ്രഹിച്ചു. 

സാരാംശമെന്തെന്നാല്‍ സഭാഗ്യശാലികളായ മഹാപുരു 
ഷന്മാര്‍ ഏതെങ്കിലും കാരണവശാല്‍ ഭഗവാന്റെ ദിവ്യസ 
മ്പര്‍ക്കം ലഭ്യമാക്കുന്നു. അദ്ദേഹത്തിന്റെ ദര്‍ശനം, സ്പര്‍ശനം, 
അദ്ദേഹത്തോടു വാര്‍ത്താലാപം ചെയ്യുന്നതിനുളള അവസരം 
ഇവയെല്ലാം അവര്‍ക്കു കിട്ടുന്നു. ഈ മന്ത്രത്തില്‍ അദ്ദേഹ 
ത്തിന്റെ മഹിമ ഇന്ദ്രാദിദേവന്മാരുടെ ഉദാഹരണംകൊണ്ടു 
വ്യക്തമാക്കിയിരിക്കുന്നു. 


സംബന്ധം - ഈ മൂന്നുദേവതകളില്‍ അഗ്നിയേയും വായു 
വിനേയും അപേക്ഷിച്ചു ദേവരാജനായ ഇന്ദ്രന്‍ ശ്രേഷ്ഠനാ 
ണെന്നു പറയുന്നു - 


3. തസ്മാദ്‌ വാ ഇന്ദ്രോ/ തിതരാമിവാന്യാന്‍ ദേവാന്‍ 
സ ഹ്യേനന്നേദിഷ്ഠം പസ്പര്‍ശ, സ ഹ്യേനത്‌ 
പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി. 


അഗ്നിക്കും വായുവിനും യക്ഷരൂപത്തില്‍ പ്രത്യക്ഷപ്പെട്ട 
ബ്രഹ്മത്തിന്റെ ദര്‍ശനവും വാര്‍ത്താലാപ സൌഭാഗ്യവും കിട്ടി 
യിരുന്നു. എന്നാല്‍ അവര്‍ക്ക്‌ അതിന്റെ സ്വരൂപജ്ഞാനം ലഭി 
ച്ചില്ല. ഭഗവതി ഉമാദേവിയില്‍നിന്ന്‌ ഏറ്റവും ആദ്യം ഇന്ദ്രന്‌ 
സര്‍വ്വശക്തിമാനായ പരബ്രഹ്മപുരുഷോത്തമന്റെ തത്വത്തെപ്പ 
റ്റിയുള്ള ജ്ഞാനമുണ്ടായി. തദനന്തരം ഇന്ദ്രന്‍ പറഞ്ഞതുകൊ 
ണ്ടാണ്‌ അവര്‍ക്കും ആ ജ്ഞാനം ഉണ്ടായത്‌. അതിനു ശേഷം 
ഇവരില്‍നിന്നും മറ്റുള്ള ദേവകള്‍ ആ യക്ഷം സാക്ഷാല്‍ പര 
ബ്രഹ്മപരമേശ്വരന്‍ തന്നെയായിരുന്നു. എന്ന സത്യം മനസ്സിലാ 
ക്കി. അങ്ങിനെ ഓരോരുത്തരില്‍നിന്നും കേട്ടുകേട്ടാണ്‌ ഓരോ 
രുത്തരും യാഥാര്‍ത്ഥ്യം മനസ്സിലാക്കിയത്‌. അവര്‍ക്കു പരമേ 


[ 


ശ്വരനോട്‌ സംസാരിക്കുന്നതിനോ അദ്ദേഹത്തിന്റെ തത്വത്തെ 
ഗ്രഹിക്കുന്നതിനോ കഴിഞ്ഞില്ല. അതുകാരണം അഖിലദേവത 
കളിലും അഗ്നിയും വായുവും ഇന്ദ്രനും സര്‍വ്വശ്രേഷ്ഠന്മാ 
രായി ഗണിക്കപ്പെടുന്നു. കാരണം ഈ മൂന്നുപേര്‍ക്കും (ബ്രഹ്മ 
ദര്‍ശനവും തത്വജ്ഞാനപ്തിയും ലഭ്യമായി. എന്നാല്‍ ഏറ്റവും 
ആദ്യം ഇന്ദ്രന്‍ അദ്ദേഹത്തിന്റെ തത്വത്തെ ഗ്രഹിച്ചതിനാല്‍ 
ഇന്ദ്രന്‍ സര്‍വ്വശ്രേഷ്ഠനായി മാനിക്കപ്പെടുന്നു. 


സംബന്ധം - ഇനി മുകളില്‍ പറഞ്ഞ ബ്രഹ്മതത്വത്തെ ആധി 
ദൈവികദൃഷ്ടാന്തംമുലം മനസ്സിലാക്കുന്നു. 


4. തസ്യൈഷ ആദേശോ യദേതദ്‌ വിദ്യുതോ വൃദ്യൂ 
തദാ ഇതീന്ന്യമീമിഷദാ ഇത്യധിദൈവതം. 


സാധകന്റെ ഹൃദയത്തില്‍ ബ്രഹ്മം സാക്ഷാത്കരിക്കപ്പെടു 
ന്നതിനുള്ള തീവ്രാഭിലാഷം കത്തിജ്ജ്വലിക്കുമ്പോള്‍ ഭഗവാന്‍ 
അവന്റെ ഉത്ക്കണ്ഠയെ ഒന്നുകൂടി തീവ്രവും ഉല്‍ക്കടവുമാക്കു 
ന്നതിനുവേണ്ടി വിദ്യുത്‌ പ്രകാശം പോലെയും കണ്ണു ചിമ്മുന്ന 
തുപോലെയും തന്റെ സ്വരൂപത്തിന്റെ ക്ഷണികമായ ഒരു 
ദര്‍ശനം നല്‍കിയിട്ട്‌ ഒളിച്ചുകളയുന്നു. പൂര്‍വ്വോക്തമായ 
ആഖ്യാനത്തില്‍ ഇപ്രകാരം തന്നെ ഇന്ദ്രന്റെ മുമ്പില്‍ നിന്നും 
ദിവ്യയക്ഷത്തിന്റെ അന്തര്‍ദ്ധാനത്തെ ഇതു സൂചിപ്പിക്കുന്നു. 

സാധകന്റെ കണ്‍മുന്‍പിലോ അഥവാ, ഹൃദയദേശത്തിലോ 
ആദ്യമായി ഭഗവാന്റെ സാകാരമോ നിരാകാരമോ ആയ രൂപ 
ദര്‍ശനം അല്ലെങ്കില്‍ അനുഭവം ഉണ്ടാകുമ്പോള്‍ അവന്‍ 
ആനന്ദാശ്ചര്യങ്ങളാല്‍ ചകിതനായിത്തീരുന്നു. തല്‍ക്കാരണ 
ത്താല്‍ അവന്റെ ഹൃദയത്തില്‍ തന്റെ ആരാദ്ധ്യദേവനെ നിര 
ന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതിനും അനുഭവിച്ചുകൊണ്ടിരിക്കു 
ന്നതിനും അനിവാര്യവും ഉല്‍ക്കടവുമായ അഭിലാഷം ഉല്പ 
ന്നമാകുന്നു. പിന്നെ അവനു ക്ഷണനേരത്തേക്കു പോലും 
ഇഷ്ടസാക്ഷാത്ക്കാരം കൂടാതെ ശാന്തി ലഭിക്കുന്നില്ല. ഈ 
സംഗതി തന്നെ ഈ മന്ത്രത്തില്‍ ആധിദൈവികമായ ഉദാഹ 
രണം കൊണ്ടു വ്ൃക്തമാക്കിയിരിക്കുന്നു. 


സംബന്ധം - ഇനി ഈ സംഗതി തന്നെ ആദ്ധ്യാത്മിക ഭാവ 
ത്തില്‍ വെളിപ്പെടുത്തുന്നു - 


5. അഥാദ്ധ്യാത്മം യദേതദ്ഗച്ഛതീവ ച മനോ/നേന 
ചൈതദുപസ്മരത്യഭീക്ഷ്ണം സങ്കല്പഃ 


യാതൊരു സാധകനു തന്റെ മനസ്സ്‌ ആരാദ്ധ്യദേവതയായ 
ശ്രീഭഗവാന്റെ സമീപം വരെ എത്തിച്ചേര്‍ന്നതായി അനുഭവപ്പെ 
ടുന്നുവോ അവന്‍ തന്റെ മനസ്സില്‍ക്കൂടി ഭഗവാന്റെ നിര്‍ഗു 
ണമോ സഗുണമോ ആയ ഏതു സ്വരൂപത്തെ ചിന്തിക്കുകയും 
അതിന്റെ പ്രത്യക്ഷാനുഭൂതി ഉണ്ടാവുകയും ചെയ്യുന്നുവോ 
അപ്പോള്‍ സ്വാഭാവികമായിത്തന്നെ അവന്‍ അതില്‍ ലീനനാ 
യിത്തീരുന്നു. പിന്നെ അവനു തന്റെ ഇഷ്ടദൈവത്തിന്റെ 
ക്ഷണനേരത്തേക്കു പോലുമുള്ള വിസ്മൃതി സഹിക്കുവാന്‍ കഴി 
യുന്നതല്ല. ആ സമയം അവന്‍ അത്യന്തം വ്യാകുലതയോടു 
കൂടിയവനായിത്തീരുന്നു. അവന്‍ നിത്യേന, നിരന്തരമായി പ്രേമ 
പൂര്‍വ്വം അതിനെ സ്മരിക്കുകയും സ്വഹൃദയത്തില്‍ തന്റെ 
ഇഷ്ടദൈവത്തെ പ്രാപിക്കുന്നതിന്‌ അനിവാര്യവും ഉല്‍ക്കടവു 
മായ അഭിലാഷം ഉള്ളവനായിത്തീരുകയും ചെയ്യുന്നു. 


കഴിഞ്ഞ മന്ത്രത്തില്‍ ആധിദൈവിക ദൃഷ്ടിയോടുകൂടി പറയ്‌ 
പ്പെട്ട കാര്യം തന്നെ ഇതില്‍ ആദ്ധ്യാത്മിക ദൃഷ്ടിയില്‍ പറയ 
പ്പെട്ടിരിക്കുന്നു. 


സംബന്ധം - ഇനി ആ ബ്രഹ്മത്തിന്റെ ഉപാസനാ പ്രകാരങ്ങളും 
അതിന്റെ ഫലങ്ങളും പറയുന്നു: 


6. തദ്ധ തദ്വനം നാമ തദ്വനമിത്യുപാസിതവ്യം സ യ 
ഏതദേവം വേദാദിഹൈനം സര്‍വ്വാണി ഭൂതാനി 
സം വാഞ്ഛന്തി. 


ആനന്ദസ്വരൂപനായ പരബ്രഹ്മ പരമേശ്വരന്‍ എല്ലാവര്‍ക്കും 
അത്യന്തം പ്രിയങ്കരനാകുന്നു. എല്ലാ ജീവികളും ഓരോരോ രീതി 
യില്‍ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നു. എന്നാല്‍ തിരിച്ചറിയുന്നി 
ല്ല. അതുകാരണം സുഖത്തിന്റെ രൂപത്തില്‍ അദ്ദേഹത്തെ 
അന്വേഷിച്ചുകൊണമ്ട്‌ ദുഃഖസ്വരൂപങ്ങളായ വിഷയങ്ങളില്‍ 
അലഞ്ഞുതിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ പ്രാപിക്കു 
വാന്‍ കഴിയുന്നില്ല. ഈ രഹസ്യം മനസ്സിലാക്കി സാധകന്‍ ആ 
പരബ്രഹ്മപരമാത്മാവിനെ ജീവനു തുല്യം പ്രിയമായിക്കരുതി 
അതിനെ - നിത്യവും അചലവും അമലവും അനന്തവും ആയ 
പരമാനന്ദ സ്വരൂപത്തെ - ചിന്തിച്ചു കഴിയണം. ഇപ്രകാരം 
ചെയ്തുചെയ്ത്‌ ആനന്ദ സ്വരൂപനായ പരമാത്മാവിന്റെ സാക്ഷാ 
ത്ക്കാരം പ്രാപിക്കുമ്പോള്‍ അവന്‍ സ്വയം ആനന്ദമയനായിത്തീ 
രുന്നു. അതായത്‌ ജഗത്തിലെ എല്ലാ പ്രാണികളും അവനെ 
തങ്ങളുടെ ആത്മീയമായിക്കരുതി അവനെ ഹൃദയംഗമമായി 
സ്നേഹിക്കാന്‍ തുടങ്ങുന്നു. 


7. ഉപനിഷദം ഭോ ബ്രൂഹീത്യുക്താത ഉപനിഷദ്‌ 
ബ്രാഹ്മീം വാവ ത ഉപനിഷദസ്രൂമേതി. 


ഗുരുദേവനില്‍ നിന്നും സാങ്കേതിക ഭാഷയില്‍ ബ്രഹ്മവിദ്യാ 
സംബന്ധിയായ ശ്രേഷ്റോപദേശങ്ങള്‍ ശ്രവിച്ചിട്ടും ശിഷ്യന്‌ 
അതു പൂര്‍ണ്ണരൂപത്തില്‍ ഹൃദിസ്ഥമാക്കുവാന്‍ കഴിഞ്ഞില്ല. 
അതിനാല്‍ അവന്‍ ഇപ്രകാരം പ്രാര്‍ത്ഥിച്ചു. “ഭഗവാനേ! 
എനിക്ക്‌ ഉപനിഷദ്‌ രഹസ്യമയിയായ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു 
തന്നാലും.” അതിനു ഗുരുദേവന്‍ പറഞ്ഞു, “വത്സ! നാം 
നിനക്കു ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തന്നുകഴിഞ്ഞു. നിന്റെ ചോദ്യ 
ത്തിന്റെ ഉത്തരമായി “ശ്രോത്രസ്യ ശ്രോത്രം” മുതല്‍ തുടങ്ങി 
മുകളില്‍ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങള്‍ വരെ യാതൊന്നുപദേ 
ശിച്ചിരിക്കുന്നുവോ അതു നീ ദ്ൃഡ്ദമായി ഗ്രഹിച്ചുകൊള്ളുക. 
അതു നിശ്ചയമായും രഹസ്യമയിയായ ബ്രഹ്മവിദ്യയുടെ 
ഉപദേശം തന്നെയാകുന്നു. 


സംബന്ധം - ബ്രഹ്മവിദ്യയുടെ ശ്രവണമാത്രയില്‍ത്തന്നെ 
ബ്രഹ്മസ്വരൂപത്തിന്റെ രഹസ്യം മനസ്സിലാക്കുവാന്‍ സാധിക്കു 
ന്നില്ല. അതിനു പ്രത്യേക സാധനകളുടെ ആവശ്യം ഉണ്ടാകു 
ന്നു. അതിനാല്‍ ഇനി ആ പ്രധാന സാധനകളെ വര്‍ണ്ണിക്കുന്നു. 


8. തസ്യൈ തപോ ദമ: കര്‍മ്മേതി പ്രതിഷ്ഠാ വേദാ: 
സര്‍വ്വാംഗാനി സത്യമായതനം. 


വായിച്ചു പഠിച്ച്‌, ഉരുവിട്ട്‌ ്രഹ്മജ്ഞാനിയായിത്തീര്‍ന്നു; 
ഇത്‌ ബ്രഹ്മവിദ്യയെ പരിഹസിക്കലും സ്വയം വഞ്ചനയിലക 
പ്പെടലുമാകുന്നു. ്രഹ്മവിദ്യയാകുന്ന പ്രാസാദത്തിന്റെ അടി 
ത്തറ - താപം, ദമം, കര്‍മ്മം മുതലായ സാധനകളാകുന്നു. ഇവ 


le 


ഇ 


യുടെ മേല്‍ രഹസ്യമയിയായ ബ്രഹ്മവിദ്യ അധിഷ്ഠിതമായി 
രിക്കും. യാതൊരു സാധകന്‍ സ്വധര്‍മ്മപരിപാലനത്തിനു 
വേണ്ടി അതികഠിനങ്ങളായ കഷ്ടതകളെ സഹര്‍ഷം സ്വാഗതം 
ചെയ്യിന്നില്ലയോ, യാതൊരുത്തന്‍ മനസ്സിനേയും ഇന്ദ്രിയങ്ങ 
ളേയും നന്നായി സ്വാധീനിപ്പെടുത്തുന്നില്ലയോ, യാതൊരുത്തന്‍ 
നിഷ്കാമഭാവത്തോടുകുടി അനാസക്ത നായി വര്‍ണ്ണാശ്രമധര്‍മ്മ 
ങ്ങളെ അനുഷ്ഠിക്കുന്നില്ലയോ അവനു ബ്രഹ്മവിദ്യയുടെ 
യഥാര്‍ത്ഥരഹസ്യം അറിയുവാന്‍ സാധിക്കുന്നില്ല; എന്തുകൊ 
ണ്ടെന്നാല്‍ അവയെ ഗ്രഹിക്കുന്നതിനുള്ള പ്രധാന ആധാരങ്ങള്‍ 
ഇവയാകുന്നു. കൂട്ടത്തില്‍ വേദം ആ ബ്രഹ്മവിദ്യയുടെ എല്ലാ 
അംഗങ്ങളുമാണെന്നും അറിഞ്ഞിരിക്കണം. വേദത്തില്‍ത്തന്നെ 
യാകുന്നു, ബ്രഹ്മവിദ്യയുടെ അംഗപ്രത്യംഗങ്ങളുടെ വ്യാഖ്യാ 
നം. അതുകൊണ്ടു വേദത്തെ അതിവിശദമായ രീതിയില്‍ അദ്ധ്യ 
യനം ചെയ്യുകയും സത്യസ്വരൂപപരമേശ്വരന്‍ അതായത്‌ ത്രികാ 
ലബാധിതനായ സച്ചിദാനന്ദഘന പരമേശ്വരന്‍, ആ ബ്രഹ്മവി 
ദ്യയുടെ പരമമായ അധിഷ്ഠാനവും ആശ്രയമസ്ഥാനവും, പര 
മലക്ഷ്യവും ആകുന്നു. അതിനാല്‍ ആ ബ്രഹ്മത്തെ ലക്ഷ്യ 
മാക്കി യാതൊരുത്തന്‍ വേദാനുസരണമായി തപം, ദമം, 
നിഷ്കാമകര്‍മ്മം ഇതുകള്‍ ചെയ്യുന്നുവോ അവനു മാത്രമേ 
ബ്രഹ്മവിദ്യയുടെ സര്‍വ്വസ്വമായ പരബ്രഹ്മ പുരുഷോത്തമനെ 
പ്രാപിക്കുവാന്‍ സാദ്ധ്യമാകുകയുള്ളൂ. 


9. യോ വാ ഏതാമേവം വേദാപഹത്യ 
പാപ്മാനമനന്തേ 


സ്വർഗേ ലോകേ ജ്യേയേ പ്രതിതിഷ്ഠതി 
പ്രതിതിഷ്ഠതി. 


മുകളില്‍ പറഞ്ഞിരിക്കുന്ന പ്രകാരത്തില്‍ റ്‌ 

ഉപനിഷദ്‌ രൂപമായ ബ്രഹ്മവിദ്യയുടെ രഹസ്യത്തെ ഗ്രഹിക്കു 
ന്നുവോ അതായതു തദനുസരണമായ സാധനകളില്‍ വ്യാപ്യ 
തനായിരിക്കുന്നുവോ അവന്‍ സമസ്ത പാപങ്ങളെ പരമാത്മ 
സാക്ഷാത്ക്കാരത്തിന്‌ പ്രതിബന്ധങ്ങളായി നില്‍ക്കുന്ന സകല 
ശുഭാശുഭ കര്‍മ്മങ്ങളേയും നിശ്ശേഷം നശിപ്പിച്ച്‌ നിത്യവും 
സര്‍വ്വശ്രേഷ്ഠവുമായ പരമധാമത്തില്‍ സ്ഥിതിചെയ്യും. ഒരി 
ക്കലും അവന്‍ അവിടെ നിന്നു മടങ്ങേണ്ടതായി വരുന്നില്ല. 
അവന്‍ എന്നെന്നേയ്ക്കുമായി അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നു. 
ഇവിടെ ‘്രതിഷ്ഠതി” എന്ന പദത്തിന്റെ പുനരുച്ചാരണം ഗ്രന്ഥ 
സമാപ്തിയുടെ സൂചന തന്നെയാകുന്നു. അതോടൊപ്പം ഉപ 
ദേശത്തിന്റെ നിശ്ചിതത്വത്തേയും പ്രതിപാദിക്കുന്നു. 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാങ്ഗാനി വാക്‌ പ്രാണശ്ചക്ഷുഃ 
ശ്രോേേതമഥോ ബലമിന്ദ്രിയാണി ച സര്‍വ്വാണി, സര്‍വ്വം 
ബ്രഹ്മ പനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ മം 
ബ്രഹ്മനിരാകരോത്‌, അനിരാകരണമസ്ത്വനിരാകരണം 
മേ/ സ്തു. തദാത്മനി നിരതേ യ ഉപനിഷത്സു 
ധര്‍മ്മാസ്തേ മയി സന്തു തേ മയി സന്തു. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


(ഇതിന്റ്‌ അര്‍ത്ഥം ഈ ഉപനിഛത്തിന്റെ ആരംഭത്തില്‍ 
കൊടുത്തിട്ടുണ്ട്‌. 


EE 


പ മുണ്ഡകോപണങ്‌്ഷത്ത്‌ ൭ 
യാ 


ഈ ഉപനിഷത്ത്‌ അഥരയഠ്യവേദത്തിലല ശൌനക ശാഖ 
യില്‍ടച്ചട്ടതാണ്‌. 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശ്രണുയാമ ദേവാ ഭദ്രം 
പശ്യേമാക്ഷഭിര്‍യജത്രാഃ 
സ്ഥിരൈരങ്ഗൈസ്തുഷ്ടുവാം സസ്തനൂ 
ഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധര്രവാഃ സ്വസ്തി നഃ 
പുഷാ വിശ്വവേദാഃ 


സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്തപിര്‍ദധാതു. 


ഓം ശാന്തിഃ ! ശാന്തിഃ ! ശാന്തിഃ !!! 


ഗുരുകുലത്തില്‍ അദ്ധ്യയനം നടത്തുന്ന ശിഷ്യന്‍ സ്വന്തം 
ഗുരു, സഹപാഠികള്‍ മാനവസമുദായം എന്നിവരുടെ നന്മയെ 
ചിന്തിച്ചുകൊണ്ടു ദേവകളോടു പ്രാര്‍ത്ഥിക്കുന്നു. അല്ലയോ ദേവ 
ഗണങ്ങളേ, ഞങ്ങള്‍ സ്വന്തം കാതുകളില്‍ക്കുടി മംഗളകരങ്ങ 
ളായ വചനങ്ങള്‍ കേള്‍ക്കണേ. നിന്ദ, മുഖസ്തുതി, അസത്യം 
അഥവാ മറ്റു പാപകരങ്ങളായ കാര്യങ്ങള്‍ എന്നിവ ഞങ്ങളുടെ 
കര്‍ണ്ണങ്ങളില്‍ പതിക്കാതെ ഞങ്ങളുടെ സ്വന്തം ജീവിതം യാഗ 


I 


പരായണമായി ഭവിക്കണേ. ഞങ്ങള്‍ സദാ ഭഗവാന്റെ ആരാധ 
നയില്‍ വ്യാപൃതരായിരിക്കണമേ. കര്‍ണ്ണങ്ങള്‍ കൊണ്ടു 

കേള്‍ക്കുക മാത്രമല്ലാതെ ന്റേതങ്ങള്‍ കൊണ്ടു സദാ മംഗളം 

ദര്‍ശിക്കുകയും ചെയ്യണമേ. ഏതെങ്കിലും അമംഗലകാരിയോ 
അഥവാ നാശത്തിലേയ്ക്കു നീങ്ങിക്കൊണ്ടിരിക്കുന്നതോ ആയ 
കാഴ്ചകളിലേക്ക്‌ ഞങ്ങളുടെ ദൃഷ്ടികള്‍ ഒരിക്കലും ആകർഷി 
ക്കപ്പെടാതിരിക്കണേ. ഞങ്ങളുടെ ശരീരവും ഓരോരോ അവ 
യവങ്ങളും സുദൃഡവും സുപുഷ്ടവും ആയിത്തീരണേ. 

അതും ഭഗവാനെ സ്തുതിക്കുന്നതിനുവേണ്ടി മാത്രമാകേണമേ. 
ഞങ്ങളുടെ ആയുസ്സ്‌ ഭോഗവിലാസങ്ങളിലും പ്രമാദങ്ങളിലും 

കൂടി കടന്നു പോകാതിരിക്കണേ. ഭഗവത്‌ കാര്യങ്ങളില്‍ പ്രയോ 
ജനപ്പെടുന്നതിനുവേണ്ടിയുള്ള ആയുസ്സ്‌ ഞങ്ങള്‍ക്കു ലഭിക്ക 
ണേ. (ദേവകള്‍ ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും പ്രവേശിച്ച്‌ 
അവയെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. 

അവര്‍ക്കനുകൂലമായി വര്‍ത്തിക്കുന്നതുകൊണ്ട്‌ ഞങ്ങളുടെ 

ഇന്ദ്രിയങ്ങള്‍ക്കു സുഗമമായി സന്മാര്‍ഗ്ഗത്തില്‍കൂടി ചലിക്കു 

വാന്‍ കഴിയുന്നു. അതിനാല്‍ അവരോടും പ്രാര്‍ത്ഥിക്കുന്നത്‌ 

ഉചിതമാകുന്നു) എല്ലാദിക്കിലും കീര്‍ത്തിപരന്നിട്ടുള്ള ദേവരാ 
ജന്‍ ഇന്ദ്രന്‍, സര്‍വ്വജ്ഞനായ പൂഷാ, അരിഷ്ടനിവാരകനായ 
താര്‍ക്ഷ്യന്‍ (ഗരുഡന്‍) ബുദ്ധിരാജാവായ ബൃഹസ്പതി - ഈ 
എല്ലാ ദേവതകളും ഭഗവാന്റെ ദിവ്യവിഭൂതികളാകുന്നു. ഇവര്‍ 
സദാ ഞങ്ങള്‍ക്ക്‌ മംഗളം വര്‍ദ്ധിപ്പിക്കണേ. ഇവരുടെ കൃപ 

യാല്‍ ഞങ്ങളോടുകൂടിയുള്ള എല്ലാ ജീവജാലങ്ങള്‍ക്കും 

മംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ആദ്ധ്യാത്മികവും ആധി 
ദൈവികവും, ആധിഭാതികവുമായി എല്ലാ താപങ്ങള്‍ക്കും 

ശാന്തിയുണ്ടാക്കണേ! 


പ്രഥമമുണ്ഡകം 
്രഥമഖണ്ഡം 


1. ഓം ബ്രഹ്മാ ദേവാനാം പ്രഥമഃസംബഭൂവ 
വിശ്വസ്യ കര്‍ത്താ ഭുവനസ്യ ഗോപ്താ 
സ ബ്രഹ്മവിദ്യാം സര്‍വ്വവിദ്യാപ്രതിഷ്ഠാ- 


മഥര്‍വായ ജ്യേഷ്ഠപു(ത്രായ പ്രാഹ. 


(ഓം" ഈ പരമേശ്വര നാമത്തെ സ്മരിച്ചുകൊണ്ട്‌ ഉപനി 
ഷത്താരംഭിക്കുന്നു. ഇതുവഴിയായി ഓരോ കാര്യവും ആരംഭി 
ക്കുമ്പോള്‍ മനുഷ്യന്‍ ഈശ്വരനെ സ്മരിക്കുകയും അദ്ദേഹ 
ത്തിന്റെ നാമോച്ചാരണം അവശ്യം ചെയ്യുകയും വേണമെന്നു 
സൂചിപ്പിക്കപ്പെടുന്നു.) 


സര്‍വ്വ ശക്തിമാനായ പരബ്രഹ്മ പരമേ ശ്വരനില്‍നിന്നും ദേവ 
കളില്‍ പ്രധാനിയായ ബ്രഹ്മാവ്‌ ഉത്ഭവിച്ചു. പിന്നീട്‌ ഇദ്ദേഹം 
തന്നെ എല്ലാ ദേവകളേയും മഹര്‍ഷിമാരേയും മരീചി മുതലായ 
പ്രജാപതികളേയും സൃഷ്ടിച്ചു. അതോടുകൂടി സമസ്ത ലോക 
ങ്ങളേയും സൃഷ്ടിച്ച്‌ അതിന്റെ രക്ഷയ്ക്കുവേണ്ടി സുദൃഡഃ 
മായ നിയമങ്ങള്‍ മുതലായവയും നിര്‍മ്മിച്ചു. അദ്ദേഹത്തിന്റെ 
ഏറ്റവും മൂത്തപുത്രന്‍ അഥര്‍വ്വ മഹര്‍ഷിയായിരുന്നു. ഏറ്റവും 
ആദ്യം ബ്രഹ്മാവ്‌ ബ്രഹ്മവിദ്യ ഉപദേശിച്ചുകൊടുത്തത്‌ അദ്ദേഹ 
ത്തിനായിരുന്നു. യാതൊരുവിദ്യയില്‍നിന്നും ്രഹ്മത്തിന്റെ 


“പര്‌ വും “അപരവു' മായ രണ്ടു സ്വരൂപങ്ങളുടേയും പൂര്‍ണ്ണ 
മായ ജ്ഞാനം ലഭിച്ചുവോ അതിനെ ബ്രഹ്മവിദ്യയെന്നു പറയു 
ന്നു. ഇത്‌ എല്ലാ വിദ്യകളുടേയും ആശ്രയമാകുന്നു. 


2. അഥര്‍വ്വണേ യാം പ്രവദേത ബ്രഹ്മാ- 
ഥര്‍വാ താം പുരോവാചാങ്ഗിരേ ബ്രഹ്മവിദ്യാം 
സ ഭാരദ്വാജായ സത്യവഹായ 


പ്രാഹ ഭാരദ്വാജോ/ങ്ഗിരസേ പരാവരാം. 


അഥര്‍വ്വ മഹര്‍ഷിക്കു ബ്രഹ്മാവില്‍നിന്നു ലഭ്യമായ ബ്രഹ്മ 
വിദ്യയെ അദ്ദേഹം അംഗിര സ്സുമഹര്‍ഷിക്കു പറഞ്ഞുകൊടു 
ത്തു. അംഗിരസ്സുമഹര്‍ഷി ഭരദ്വാജഗോത്രത്തില്‍ പിറന്ന സത്യ 
വഹന്‍ എന്നു പേരുള്ള മഹര്‍ഷിക്കു പറഞ്ഞുകൊടുത്തു. ഭാര 
ദ്വാജമഹര്‍ഷി പാരമ്പര്യമായി നിലനിന്നിരുന്ന ബ്രഹ്മത്തിന്റെ 
പര, അപരസ്വരൂപത്തിന്റെ ജ്ഞാനം പകര്‍ന്നുകൊടുക്കുന്ന ഈ 
ബ്രഹ്മവിദ്യോപദേശം മഹര്‍ഷി അംഗിരസ്സിനു നല്‍കി. 


3. ശനനകോ ഹ വൈ മഹാശാലോ /ങ്ഗിരസം വിധി 
വദുപസന്നഃ പ്രപച്ഛ. കസ്മിന്നു ഭഗവോ 
വിജ്ഞാതേ സര്‍വ്വമിദം വിജ്ഞാതം ഭവതീതി. 


ശൌനകന്‍ എന്ന പേരില്‍ പ്രസിദ്ധനായ ഒരു മഹര്‍ഷി ഉണ്ടാ 
യിരുന്നു. അദ്ദേഹം ഒരു വലിയ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപ 
കനും ആയിരുന്നു. പുരാണമനുസരിച്ച്‌ അദ്ദേഹത്തിന്റെ ജൂഷി 
കുലത്തില്‍ എണ്‍പത്തെണ്ണായിരം മഹര്‍ഷിമാര്‍ വസിച്ചിരുന്നു. 
അദ്ദേഹം ഉപര്യുക്ത ബ്രഹ്മവിദ്യ പഠിക്കുന്നതിനായി ശാസ്ത്ര 
വിധിയനുസരിച്ചു കരങ്ങളില്‍ സമിത്ത്‌ എടുത്തുകൊണ്ട്‌ ഭക്തി 
പൂര്‍വ്വം മഹര്‍ഷി അംഗിരസ്സിന്റെ അടുക്കല്‍ വന്നു. അദ്ദേഹം 
അത്യന്തം വിനയപൂര്‍വ്വം മഹര്‍ഷിയോടു ചോദിച്ചു. “ഭഗവന്‍, 
യാതൊന്നു നന്നായി തിരിച്ചറിഞ്ഞതിനുശേഷം കാണുന്നതും 
കേള്‍ക്കുന്നതും അനുമാനിക്കുന്നതുമായ എല്ലാം തിരിച്ചറിയു 
ന്നതിനു കഴിയുന്നോ, ആ പരമതത്വം എന്താകുന്നു? അതിനെ 
എങ്ങനെ തിരിച്ചറിയുവാന്‍ കഴിയും എന്നു ദയവായി അരുളി 
ച്ചെയ്താലും! 


4. തസ്മൈ സ ഹോവാച. ദ്വേ വിദ്യേ വേദിതവ്യേ 
ഇതി ഹ സ്മ യദബ്രഹ്മവിദോ വദന്തി പരാ ചൈവാ 
പരാച. 


ഇപ്രകാരം മഹര്‍ഷി ശൌനകന്റെ ചോദ്യത്തിന്‌ മഹര്‍ഷി 
അംഗിരസ്സ്‌ പറഞ്ഞു - “ശൌനക, ബ്രഹ്മത്തെ ഗ്രഹിച്ചിട്ടുള്ള 
മഹര്‍ഷിമാര്‍ പറയുന്നത്‌ മനുഷ്യര്‍ക്കുവേണ്ടി അറിയുന്നതിന്‌ 
രണ്ടുവിദ്യകള്‍ ഉണ്ട്‌ എന്നാണ്‌. ഒന്ന പര, മറ്റത്‌ അപര. 


5. തത്രാപരാ ജഗ്വേദോ യജുര്‍വേദഃ സാമവേദോ 
ഥര്‍വ വേദഃ ശിക്ഷാ കല്പോ വ്യാകരണം 
നിരുക്തം ഛന്ദോ ജ്യോതി ഷമിതി. അഥ പരാ യയാ 
തദക്ഷരമധിഗമ്യതേ. 


ആ രണ്ടു വിദ്യകളില്‍ യാതൊന്നുവഴി ഈ ലോകത്തി 
ലേയും പരലോകത്തിലേയും ഭോഗങ്ങളുടേയും അവയുടെ 
പ്രാപ്തിക്കള്ള സാധനകളുടേയും ജ്ഞാനം ലഭ്യമാകുന്നുവോ, 
യാതൊന്നില്‍ ഭോഗങ്ങളുടെ സ്ഥിതി, ഭോഗങ്ങളെ അനുഭവി 


- 


ഇ 


ക്കുന്നതിനുള്ള പ്രകാരങ്ങള്‍, ഭോഗവസ്തുക്കളുടെ രചന, 

അവയെ ഉപലബ്ധമാക്കുന്നതിനുള്ള പലവിധസാധനകള്‍ 

എല്ലാം അടങ്ങിയിരിക്കുന്നുവോ അത്‌ അപരവിദ്യയാകുന്നു; 

ജഗ്വേദം, യജുര്‍വേദം, സാമവേദം, അഥര്‍വ്വവേദം ഈ നാലു 

വേദങ്ങളില്‍ നാനാ വിധത്തിലുള്ള യാഗവിദ്യകളും അവയുടെ 
ഫലങ്ങളും വിസ്താരപൂര്‍വ്വം വര്‍ണ്ണിച്ചിരിക്കുന്നു. ജഗത്തിലെ 
എല്ലാ വസ്തുക്കളുടേയും വിഷയങ്ങളുടേയും വര്‍ണ്ണനം വേദ 
ങ്ങളില്‍ നല്ലതുപോലെ ചെയ്തിരിക്കുന്നു. ഇക്കാലത്ത്‌ വേദ 

ത്തിന്റെ എല്ലാ ശാഖകളും ലഭ്യമാകുന്നില്ല. അതില്‍ വര്‍ണ്ണിച്ചി 

ട്ടുള്ള വിവിധ വിജ്ഞാനകരങ്ങളായ കാര്യങ്ങളെ അറിയാവു 

ന്നവരും ഇല്ലെന്നുള്ളതു ശരിയാകുന്നു. വേദങ്ങളുടെ പാദങ്ങള്‍ 
അതായത്‌ ശരിയായ ഉച്ചരിക്കുന്നതിനുള്ള വിധികളെ സംബ 

ന്ധിച്ച ഉപദേശങ്ങള്‍ “ശിക്ഷ” ആകുന്നു. യജ്ഞം, യാഗം മുത 
ലായവയുടെ വിധികള്‍ പറയപ്പെട്ടിരിക്കുന്ന വിഭാഗത്തെ 

“കല്പം” എന്നു പറയുന്നു. വൈദികവും ലാകികവും ആയ 

ശബ്ദങ്ങളുടെ അനുശാസനത്തിന്റെ - പ്രകൃതിപ്രത്യയ വിഭാ 
ഗപൂര്‍വ്വമായുള്ള ശബ്ദസാധനയുടെ - പ്രക്രിയ. ശബ്ദാര്‍ത്ഥ 

ബോധങ്ങളുടെ പ്രകാരം പ്രയോഗം മുതലായവയുടെ നിയമ 

ങ്ങള്‍ സംബന്ധിച്ച ഉപദേശങ്ങളുടെ നാമം “വ്യാകരണം” എന്നാ 
കുന്നു. വൈദികശബ്ദകോശങ്ങളില്‍ ഇന്ന പദം ഇന്ന വസ്തു 
വിനെ സൂചിപ്പിക്കുന്നു എന്ന സംഗതി കാരണസഹിതം പറയ 

പ്പെട്ടിരിക്കുന്നതു “നിരുക്തം” എന്ന വിഭാഗത്തിലാണ്‌. വൈദി 

കഛന്ദസ്സുകളുടെ ജാതിയും ഭേദവും പറയുന്ന വിദ്യയെ 

“ചന്ദസ്‌” എന്നു പറയുന്നു. ഗ്രഹങ്ങളുടേയും നക്ഷത്രങ്ങളു 

ടേയും സ്ഥിതിഗതികളും അവയോടു നമ്മുക്കുള്ള ബന്ധ 

ങ്ങളും എന്താകുന്നു എന്നും മറ്റും വിവരിക്കുന്ന വിദ്യയെ 

“ജ്യോതിഷ്‌ മെന്നു പറയുന്നു. ഇപ്രകാരം നാലു വേദങ്ങളും 

ആറു വേദാംഗങ്ങളും - ഈ പത്തിന്റെയും നാമം “അപരാ 

വിദ്യ എന്നാകുന്നു. യാതൊന്നുവഴിയായ പരബ്രഹ്മ അവിനാശി 
പരമാത്മാവിന്റെ തത്വജ്ഞാനം ഉണ്ടാകുന്നുവോ അത്‌ “പരാ” 

വിദ്യയാകുന്നു. അതിന്റെ വര്‍ണ്ണനകലും വേദങ്ങളില്‍ തന്നെ 

യുണ്ട്‌. അതിനാല്‍ അത്രയും അംശത്തെ വിട്ടിട്ട്‌ ബാക്കി എല്ലാ 

വേദങ്ങളും വേദാംഗങ്ങളും അപരാവിദ്യയില്‍ അടങ്ങിയിരി 

ക്കുന്നതായി കരുതണം. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന പരാവിദ്യവഴിയായി 
യാതൊന്നിന്റെ ജ്ഞാനം ഉണ്ടാകുന്നുവോ ആ അവിനാശിയായ 
ബ്രഹ്മം എങ്ങനെയുള്ളതാണ്‌? അതിനെപ്പറ്റി പറയുന്നു - 


6. യത്തദദ്രേശ്യമഗ്രാഹ്യമഗോത്രമവര്‍ണ്ണമചക്ഷുഃ 
ശ്രോത്രം തദപാണിപാദം. നിത്യം വിഭും സര്‍വ്വഗതം 
സുസൂക്ഷ്മം തദവ്യയം യദ്ഭൂതയോനിം പരിപ 
ശ്യന്തി ധീരാ. 


ഈ മന്ത്രത്തില്‍ പരബ്രഹ്മപരമേശ്വരന്റെ നിരാകാരസ്വരൂ 
പത്തെ വര്‍ണ്ണിച്ചിരിക്കുന്നു. ആ പരബ്രഹ്മപരമേശ്വരന്‍ ജ്ഞാനേ 
ന്ര്രിയം വഴി അറിയപ്പെടുവാന്‍ കഴിയുന്നില്ല; കര്‍മ്മേന്ദ്രിയങ്ങള്‍ 
വഴിയും ഗ്രഹിക്കപ്പെടുന്നില്ല. അദ്ദേഹം ഗോത്രം മുതലായ ഉപാ 
ധികളില്ലാത്തവനും ബ്രാഹ്മണാദി വര്‍ണ്ണഗതഭേദങ്ങളോ അതു 
പോലെ നിറം, ആകൃതി ഇവയോ ഇല്ലാത്തവനും ആകുന്നു. 
അദ്ദേഹം കണ്ണ്‌, ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളും കാല്‌, 


കൈയ്‌ മുതലായ കര്‍മ്മേന്ദ്രിയങ്ങളും Soro 
അതുപോലെ അദ്ദേഹം അതിസൂക്ഷ്മവും വ്യാപകവും അന്ത 
രാത്മരൂപത്തോടുകൂടി എല്ലാത്തിലും വ്യാപിച്ചും ഒരിക്കലും 
നാശം സംഭവിക്കാത്തവനും സര്‍വ്വഥാ നിത്യനും ആകുന്നു. 
എല്ലാ ജീവികളുടേയും ആ പരമകാരണനെ ജ്ഞാനികള്‍ 
സര്‍വ്വത്ര പരിപൂര്‍ണ്ണമായി കാണുന്നു. 


സംബന്ധം - ജഗദാത്മാവായ പരമേശ്വരന്‍ സമസ്ത സൃഷ്ടി 

കളുടേയും പരമകാരണന്‍ ആകുന്നതെങ്ങനെ? സമ്പൂര്‍ണ്ണമായ 
ഈ പ്രപഞ്ചം അദ്ദേഹത്തില്‍ നിന്നും എങ്ങനെ ഉത്ഭവിച്ചു? ഈ 

ആശയത്തെ വ്യക്തമാക്കുന്നു - 


7. യഥോര്‍ണ്ണനാഭിഃ സൃജതേ ഗൃഹ്ണതേ ച 
യഥാ പൃഥിവ്യാമോഷധയഃ സംഭവന്തി 
യഥാ സതഃ പുരുഷാത്മകേശലോമാനി 


തഥാക്ഷരാത്‌ സംഭവതീഹ വിശ്വം. 


പരബ്രഹ്മ പരമേശ്വരന്‍ തന്നെ ഈ ജഡചേതനാത്മകമായ 
ജഗത്തിന്റെ നിമിത്തവും ഉപാദാനകാരണവുമാകുന്നു എന്ന്‌ 
മൂന്നു ദൃഷ്ടാന്തങ്ങള്‍ വഴി മനസ്സിലാക്കുന്നു. ആദ്യം എട്ടുകാ 
ലിയുടെ ദൃഷ്ടാന്തത്തില്‍നിന്നും ഈ സംഗതി പറയുന്നു. എപ്ര 
കാരം എട്ടുകാലി തന്റെ വയറ്റിനുള്ളിലുള്ള വലയെ വെളിയി 
ലെടുത്തു വിരിക്കുകയും പിന്നെ അതിനെ വിഴുങ്ങുകയും 
ചെയ്യുന്നുവോ അതേപ്രകാരം തന്നെ ഈ പരബ്രഹ്മ പരമേശ്വ 
രന്‍ തന്റെ ഉള്ളില്‍ സൂക്ഷ്മരൂപത്തോടുകൂടി ലീനമായിരി 
ക്കുന്ന ജഡചേതനാരൂപമായ ജഗത്തിനെ സൃഷ്ടിയുടെ ആരം 
ഭത്തില്‍ നാനാപ്രകാരത്തില്‍ സൃഷ്ടിച്ചു വ്യാപിപ്പിക്കുകയും 
പ്രളയകാലത്തില്‍ വീണ്ടും തന്നിലേയ്ക്കുതന്നെ പിന്‍വലിക്കു 
കയും ചെയ്യുന്നു. രണ്ടാമത്തെ ഉദാഹരണംകൊണ്ടും ഈ 
കാര്യം വ്യക്തമാക്കുന്നു. എപ്രകാരം ഭൂമിയില്‍ വിവിധങ്ങളായ 
ധാന്യങ്ങള്‍, തൃണം, വൃക്ഷം, ലത മുതലായ ഓഷധികളുടെ 
ബീജങ്ങള്‍ പതിക്കുന്നുവോ അപ്രകാരം തന്നെയുള്ള ഭിന്നങ്ങ 
ളായ ഭേദങ്ങളോടുകൂടിയ ഓഷധികള്‍ അവിടെ മുളയ്ക്കുന്നു. 
അതില്‍ ഭൂമിക്കു യാതൊരു പക്ഷപാതവും ഇല്ല. അതുപോലെ 
തന്നെ ജീവികളുടെ വിഭിന്നങ്ങളായ കര്‍മ്മരൂപബീജങ്ങള്‍ക്ക 
നുസരണമായി ഭഗവാന്‍ അവയെ വിവിധ യോനികളില്‍ ഉത്ഭ 
വിപ്പിക്കുന്നു. അതിനാല്‍ അദ്ദേഹത്തില്‍ യാതൊരു പ്രകാരത്തി 
ലുമുള്ള വിഷമതയുടേയോ നിര്‍ദ്ദയതയുടേയോ ദോഷം ആരോ 
പിക്കുവാന്‍ സാധ്യമല്ല. മൂന്നാമതു മനുഷ്യശരീരത്തിന്റെ ഉദാ 
ഹരണത്തില്‍നിന്നും ഇക്കാര്യം വ്യക്തമാക്കുന്നു. എപ്രകാരം 
മനുഷ്യന്റെ ജീവിതശരീരത്തില്‍നിന്നും മനോഹരമായ 
കേശവും രോമങ്ങളും നഖവും സ്വയമായി ഉത്ഭവിക്കുകയും 
വളരുകയും ചെയ്യുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം 
അത്‌ യാതൊന്നിനും പ്രയോജനപ്പെടുന്നില്ല. അതേ പ്രകാരം 
തന്നെ പരബ്രഹ്മപരമേശ്വരനില്‍നിന്നും ഈ പ്രപഞ്ചം സ്വയ 
മായി ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു; ഇതി 
നുവേണ്ടി ഭഗവാന്‍ യാതൊരു പ്രയത്നവും ചെയ്യേണ്ടതായി 
വരുന്നില്ല. 


സംബന്ധം - ഇനി സംക്ഷേപമായി പ്രപഞ്ചോല്‍പ്പത്തി 
ക്രമത്തെ വിവരിക്കുന്നു. 


P 


1 


8. തപസാ ചീയതേ ബ്രഹ്മ തതോ? ന്ന മഭിജായതേ 


അന്നാത്രരാണോ മനഃ സത്യം ലോകാഃ 
കര്‍മ്മസുചാമൃതം. 


ജഗത്തിന്റെ സൃഷ്ടികാലമടുത്തപ്പോള്‍ പരബ്രഹ്മ പരമേശ്വ 
രന്‍ തന്റെ സങ്കല്പരൂപമായ തപസ്സില്‍നിന്നും വളര്‍ച്ച പ്രാപി 
ക്കുന്നു, അതായത്‌ അദ്ദേഹത്തില്‍ വിവിധ രൂപങ്ങളോടുകൂടിയ 
സൃഷ്ടിയുടെ നിര്‍മ്മാണത്തിനുള്ള സങ്കല്പം ഉയരുന്നു. ജീവി 
കളുടെ കര്‍മ്മാനുസൃതമായി ആ പരബ്രഹ്മ പുരുഷോത്തമനില്‍ 
യാതൊരു സ്ഫുരണം സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരു 
ന്നുവോ അതുതന്നെ അദ്ദേഹത്തിന്റെ തപം ആയിരുന്നു. ആ 
സ്ഫുരണം ഉണ്ടായ മാത്രയില്‍ത്തന്നെ അത്യന്തം സൂക്ഷ്മരൂ 
പത്തിലായിരുന്ന ഭഗവാന്‍ അതിനെ അപേക്ഷിച്ചു സ്ഥൂലമാ 
യിത്തീരുകയും അദ്ദേഹം സൃഷ്ടികര്‍ത്താവായ ബ്രഹ്മാവിന്റെ 
രൂപം ധരിക്കുകയും ചെയ്യുന്നു. ്രഹ്മാവില്‍നിന്നും എല്ലാ 
ജീവികളുടേയും ഉല്‍പ്പത്തിയും വളര്‍ച്ചയും സംഭവിപ്പിക്കുന്ന 
അന്നം ഉല്‍പ്പന്നമാകുന്നു. പിന്നെ അന്നത്തില്‍നിന്നും ക്രമേണ 
പ്രാണന്‍, മനസ്സ്‌, കാര്യരുപങ്ങളായ ആകാശാദി പഞ്ചമഹാഭൂ 
തങ്ങള്‍ എല്ലാ ജീവികളും അവയുടെ വാസസ്ഥലങ്ങളും, അവ 
യുടെ വിഭിന്ന കര്‍മ്മങ്ങളില്‍നിന്നും അവയ്ക്ക്‌ അവശ്യം സംഭ 
വിക്കേണ്ട സുഖദുഃഖരൂപഫലങ്ങളും - ഇങ്ങനെ ഈ സമ്പൂര്‍ 
ണ്ണ ജഗത്ത്‌ ഉത്ഭവിക്കുന്നു. 


സംബന്ധം - ഇനി പരമേശ്വരന്റെ മഹിമയെ വര്‍ണ്ണിച്ചു കൊണ്ട്‌ 
ഈ പ്രകരണത്തെ ഉപസംഹരിക്കുന്നു. 


9. യഃ സര്‍വ്വജ്ഞഃ സര്‍വ്വവിദ്യസ്യ 
ജ്ഞാനമയം തപഃ 


തസ്മാദേതദ്ബ്രഹ്മ നാമ രൂപമന്നം ച ജായതേ. 


സംപൂര്‍ണ്ണ ജഗത്തിന്റെ കാരണഭൂതനായ ആ പരമപുരുഷ 
പരമേശ്വരനെ സാധാരണ രൂപത്തിലും വിശേഷരുപത്തിലും 
എല്ലാവരും നന്നായിട്ടറിയുന്നു. ആ പരബ്രഹ്മത്തിന്റെ ഏകമാ 
ത്രമായ ജ്ഞാനംതന്നെ തപമാകുന്നു. അദ്ദേഹത്തിന്‌ സാധാരണ 
മനുഷ്യരെപ്പോലെ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനുവേണ്ടി 
കഷ്ടസഹനരുപമായ തപസ്സനുഷ്ഠിക്കേണ്ടതായി വരുന്നില്ല. 
ആ സര്‍വ്വശക്തിമാനായ പരബ്രഹ്മ പരമേശ്വരന്റെ സങ്കല്പമാ 
ത്രയില്‍ത്തന്നെ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഈ വിരാട്‌ രൂപ 
മായ ജഗത്ത്‌ (അതിനെ അപരബ്രഹ്മം എന്നു പറയുന്നു) സ്വയം 
പ്രകടമാകുകയും സമസ്ത ജീവികളും ലോകങ്ങളും അവ 
യുടെ നാമം, രൂപം, ആഹാരം മുതലായവയും ഉത്ഭവിക്കു 
കയും ചെയ്യുന്നു. 


“ആരെ അറിയുന്നതില്‍നിന്നും ഇതെല്ലാം ഗ്രഹിക്കുവാന്‍ 
കഴിയുന്നു” എന്ന്‌ ശാനകമഹര്‍ഷി ചോദിച്ചിരുന്നു. ഇതിന്റെ 
ഉത്തരമായി സമസ്ത ജഗത്തിന്റെ പരമകാരണനായ പരമാത്മാ 
വില്‍നിന്നും ജഗത്തിന്റെ ഉല്‍പത്തിവിവരണം പറഞ്ഞിട്ട്‌ ചുരു 
ക്കത്തില്‍ ആ സര്‍വ്വശക്തിമാനും സര്‍വ്വജ്ഞനും എല്ലാറ്റി 
ന്റെയും കര്‍ത്താവും ധര്‍ത്താവുമായ പരമേശ്വരനെ അറിഞ്ഞു 


കഴിഞ്ഞാല്‍ എല്ലാം മനസ്സിലാകുന്നു എന്ന കാര്യം ധരിപ്പിച്ചു. 


K 


സംബന്ധം - ആദ്യഖണ്ഡത്തിലെ നാലാം മന്ത്രത്തില്‍ പരാ, 


ദ്വിതീയഖണ്ഡം 


അപരാ ഈ രണ്ടു വിദ്യകളും ഗ്രാഹ്യയോഗ്യമാണെന്നു പറ 
യുന്നു. ഇനി ഈ ഖണ്ഡത്തില്‍ അതില്‍നിന്ന്‌ അപരാവിദ്യ 
യുടെ സ്വരൂപവും ഫലവും പറഞ്ഞിട്ട്‌ പരാവിദ്യയെപ്പറ്റി 
ജിജ്ഞാസ ഉളവാക്കുന്നു - 


1. തദേതത്സത്യം മന്ര്രേഷു കര്‍മ്മാണി കവയോ 
യാന്യപശ്യം സ്താനി ത്രേതായാം ബഹുധാ സംത 
താനി. താന്യാചരഥ നിയതം സത്യകാമാ ഏഷ വഃ 
പന്ഥാഃ സുകൃതസ്യലോകേ. 


ബുദ്ധിമാന്മാരായ മഹർഷികൾ യാതൊരു ഉന്നതിയുടെ 
സാധനാഭൂതമായ യാഗാദി നാനാവിധത്തിലുള്ള കര്‍മ്മങ്ങളെ 
വേദമന്ത്രങ്ങളില്‍ പണ്ടേ കണ്ടിരുന്നുവോ ആ കര്‍മ്മമന്ത്രങ്ങള്‍ 
ടക്ക്‌, യജുസ്സ്‌, സാമം ഈ മൂന്നു വേദങ്ങളിലും പലരീതിക 
ളില്‍ വിസ്താരപൂര്‍വ്വം വര്‍ണ്ണിച്ചിരിക്കുന്നു. അതിനാല്‍ പ്രത്യ 
ക്ഷമായ ഉന്നതി ആഗ്രഹിക്കുന്ന ആളുകള്‍ അവയെ ശരിയായി 
ഗ്രഹിച്ച്‌ നിയമപ്രകാരം ആ കര്‍മ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടി 
രിക്കണം. ഈ മനുഷ്യശരീരത്തില്‍ ഇതുതന്നെ ഉന്നതിക്കുള്ള 
സുന്ദരമായ മാര്‍ഗ്ഗം. അലസതയിലും പ്രമാദത്തിലും ഭോഗങ്ങ 
ളനുഭവിക്കുന്നതിലും മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നത്‌ മനുഷ്യ 
ശരീരത്തിനുപയുക്തമല്ല. 


(പ്രധാന രൂപത്തിലുള്ള വേദങ്ങളുടെ എണ്ണം മുന്നുതന്നെ 
എന്ന്‌ അംഗീകരിക്കുന്നു. അങ്ങിങ്ങായി ‘വേദത്രയി” മുതലായ 
നാമങ്ങളോടുകൂടി ജഗ്വേദം, സാമവേദം, യജുര്‍വേദം എന്നീ 
മൂന്നിന്റെയും ഉല്ലേഖനം ലഭിക്കുന്നു. അങ്ങനെയുള്ള സ്ഥാന 
ങ്ങളില്‍ നാലാമത്തെ അഥര്‍വ്വ വേദത്തെ മേല്‍പ്പറഞ്ഞ 
മൂന്നിലും അന്തര്‍ലീനമാണെന്നു കരുതുന്നു.) 


സംബന്ധം - വേദോക്തങ്ങളായ അനേകം പ്രകാരങ്ങളിലുള്ള 
കര്‍മ്മങ്ങളില്‍നിന്നും പ്രത്യേക ലക്ഷണത്തോടുകൂടിയ പ്രധാന 
അഗ്നിഹോത്രകര്‍മ്മത്തെ വര്‍ണ്ണിക്കുവാനാരംഭിക്കുന്നു. 


2. യദാ ലേലായതേ ഹൃര്‍ചിഃ സമിദ്ധേ 
ഹവ്യവാഹനേ 


തദാജ്യഭാഗാവന്തരേണാഹുതിഃ പ്രതിപാദയേത്‌. 


അധികാരികളായിട്ടുള്ളവര്‍ നിത്യവും അഗ്നിഹോത്രം നട 
ത്തണം. ദേവകള്‍ക്ക്‌ ഹവിസ്സ്‌ എത്തിച്ചുകൊടുക്കുന്ന അഗ്നി 
യാഗ വേദിയില്‍ നിന്നായി കത്തിജ്വലിക്കു മ്പോള്‍, 
അതില്‍നിന്നും ജ്വാലകള്‍ ഉയരുമ്പോള്‍, ആജ്യഭാഗസ്ഥാനം 
വിട്ടു മധ്യത്തില്‍ ആഹുതി സമര്‍പ്പിക്കണം. അഗ്നി ആളിക്ക 
ത്തുന്നതിനു മുമ്പോ അതില്‍നിന്നും ജ്വാലകള്‍ ഉയരുന്നതിനു 
മുമ്പോ അഥവാ കത്തിയതിനുശേഷമോ ശാന്തമായതിനു 
ശേഷമോ അതില്‍ ആഹുതി സമര്‍പ്പിക്കുവാന്‍ പാടില്ല എന്ന 
കാര്യം അതുകൊണ്ടു വ്യക്തമാക്കപ്പെടുന്നു. അഗ്നിയെ നല്ല 
തുപോലെ ജ്വലിപ്പിച്ചിട്ട്‌ അഗ്നിഹോത്രം നടത്തണം. 


സംബന്ധം - നിത്യവും അഗ്നിഹോത്രം നടത്തുന്ന മനുഷ്യര്‍ 
അതോടുകൂടി എന്തെല്ലാം ചെയ്യണം എന്ന വിഷയത്തെപ്പറ്റി 
പറയുന്നു - 


2 


3. യസ്യാഗ്നിഹോത്രമദര്‍ശനപൌര്‍ണ്ണമാസ- 
മചാതുര്‍മ്മാ സ്യമനാഗ്രയണമതിഥിവര്‍ജ്ജിതം ച. 
അഹുതമവൈശ്വദേവമവിധിനാ ഹുത- 


മാസപ്തമാംസ്തസ്യ ലോകാന്‍ ഹിനസ്തി. 


നിത്യവും അഗ്നിഹോത്രം നടത്തുന്ന മനുഷ്യന്‍ ദര്‍ശയ 
ജ്ഞവും പരര്‍ണ്ണമാസയജ്ഞവും ചെയ്യാതിരിക്കുന്നുവോ 
അഥവാ ചാതുര്‍മ്മാസ്യയജ്ഞവും നടത്താതിരിക്കുന്നുവോ 
അതുപോലെ ശരദ്‌ വസന്തുര്‍ത്തുക്കളില്‍ നടത്തപ്പെടുന്ന നവീ 
നാന്നത്തിന്റെ (പുതുധാന്യ) യാഗരൂപമായ ആഗ്രയണയജ്ഞം 
നടത്തപ്പെടാതിരിക്കുന്നുവോ അവന്റെ യജ്ഞ ശാലയില്‍ അതി 
ഥികള്‍ യഥാവിധി സല്‍ക്കരിക്കപ്പെടാതിരിക്കുന്നുവോ അല്ലെ 
ങ്കില്‍ അവന്‍ നിത്യം അഗ്നിയാഗത്തില്‍ കൃത്യസമയത്തും 
ശാസ്ത്രവിധിയനുസരിച്ചും ഹവനം നടത്താതിരിക്കുന്നുവോ 
അതുപോലെ ബലി വൈശ്വദേവകര്‍മ്മം നടത്താതിരിക്കു 
ന്നുവോ ആണെങ്കില്‍ ആ അഗ്നിഹോത്രം നടത്തുന്നു മനു 
ഷ്യന്റെ സപ്തലോകങ്ങളെ ആ അംഗഹീനമായ അഗ്നിഹോത്രം 
നശിപ്പിച്ചു കളയുന്നു. അതായത്‌ ആ യജ്ഞം മൂലം ലഭിക്കു 
മായിരുന്ന പൃഥ്വിലോകം മുതല്‍ സത്യലോകം വരെയുള്ള 
ലോകങ്ങളില്‍നിന്നു ലഭ്യമാകുന്ന യോഗ്യ ഭോഗങ്ങള്‍ അവ 
നില്‍നിന്നും അത്‌ തട്ടി മാറ്റിക്കളയുന്നു. 


സംബന്ധം - അഗ്നിയില്‍നിന്നും ജ്വാലകള്‍ നന്നായി ഉയരു 
മ്പോള്‍ ആഹുതി സമര്‍പ്പിക്കണം എന്നുള്ള സംഗതി മറ്റു മന്ത്ര 
ങ്ങളില്‍ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ജ്വാലകളുടെ 
പ്രകാരഭേദങ്ങളും നാമവും പറഞ്ഞുതരുന്നു. 


4. കാലീ കരാലീ ച മനോജവാച 
സുലോഹിതാ യാ ച സുധൂഗ്രവര്‍ണ്ണാ 
സ്ഫുലിംഗനീ വിശ്വരുചീ ച ദേവീ 


ലേലായമാനാ ഇതി സപ്ത ജിഹ്വാഃ. 


കാലീ- കറുത്ത നിറത്തോടുകൂടിയവള്‍, കരാലീ-അത്യുഗ്ര 
മായ (അഗ്നി ബാധിക്കുമെന്ന ഭയം ജനിപ്പിക്കുന്നവള്‍), മനോ 
ജവാ - മനസ്സുപോലെ അത്യന്തം ചഞ്ചലമായവള്‍, സുലോഹി 
താ-സുന്ദരമായ ചുവപ്പോടുകൂടിയവള്‍, സുധുഗ്രവര്‍ണ്ണാ-സു 
ന്ദരമായ പുകയുടെ നിറത്തോടുകൂടിയവള്‍, സ്ഫുലിംഗിനീ 
തീപ്പൊരികള്‍ പൊട്ടിച്ചിറുന്നവള്‍, വിശ്വരുചീദേവി എല്ലാ 
ദിക്കിലും പ്രകാശിക്കുന്നവള്‍ - ഇപ്രകാരം ഏഴു രീതിയിലുള്ള 
ജ്വാലകള്‍ അഗ്നിദേവന്റെ ഹവിസ്സിനെ ഗ്രഹിക്കുന്നതിന്‌ ഇളകി 
ക്കൊണ്ടിരിക്കുന്ന ഏഴു നാവുകള്‍പോലെ ആകുന്നു. അതി 
നാല്‍ എപ്പോള്‍ അഗ്നിദേവത ഇപ്രകാരം ആഹൂതിരൂപമാകുന്ന 
ഭോജനം ഗ്രഹിക്കുന്നതിനു തയ്യാറായിരിക്കുന്നുവോ അതേ 
സമയം തന്നെ ഭോജനരൂപമായ ആഹുതി പ്രദാനം ചെയ്യണം. 
അല്ലെങ്കില്‍ അപ്രജ്ജ്വലിതവും അണഞ്ഞുപോയതുമായ 
അഗ്നിയില്‍ നല്‍കപ്പെടുന്ന ആഹുതി ചാരത്തോടു കലര്‍ന്ന്‌ 
നശിച്ചുപോകുന്നു. 


സംബന്ധം - മേല്‍ പ്രകാരം പ്രദീപ്തമായ അഗ്നിയില്‍ നിയമ 
പ്രകാരം പ്രതിദിനം ഹവനം ചെയ്യുന്നതുകൊണ്ടുള്ള ഫലത്തെ 
പ്പറ്റി പറയുന്നു. 


K 


5. ഏതേഷു യശ്ചരതേ ഭ്രാജമാനേഷു 
യഥാകാലം ചാഹുതയോ ഹ്യാദദായന്‍. 
തം നയന്ത്യേതാഃ സൂര്യസ്യ രശ്മയോ 


യത്ര ദേവനാം പതിരേകോ/ ധിവാസഃ. 


യാതൊരു സാധകന്‍ പൂര്‍വ്വമന്ത്രത്തില്‍ പറഞ്ഞിട്ടുള്ള ഏഴു 
പ്രകാരത്തിലുള്ള ജ്വാലായുക്തമായി, നന്നായി പ്രോജ്ജ്വലിച്ചു 
കൊണ്ടിരിക്കുന്ന അഗ്നിയില്‍ കൃത്യസമയം ശാസ്ത്രവിധിയ 
നുസരിച്ചു നിത്യവും ആഹുതിനല്‍കി അഗ്നിയാഗം നടത്തു 
ന്നുവോ അവനെ മരണകാലത്തില്‍ തന്നോടു കൂട്ടിച്ചേര്‍ത്ത്‌ ഈ 
ആഹുതികള്‍ സൂര്യകിരണങ്ങളായി, ദേവരാജാവായ ഇന്ദ്രന്റെ 
ലോകത്തില്‍ എത്തിക്കുന്നു. അഗ്നിഹോത്രം സ്വര്‍ഗ്ഗസുഖ്രപാ 
പ്തിക്കുളള അമോഘമായ ഉപായമാണെന്നു താല്പര്യം. 


സംബന്ധം - എപ്രകാരം ഈ ആഹുതികള്‍ സൂര്യകിരണ 
മാര്‍ഗ്ഗമായി യജമാനനെ ഇന്ദ്രലോകത്തില്‍ കൂട്ടിക്കൊണ്ടുപോ 
കുന്നു - അക്കാര്യം വിവരിക്കുന്നു. 


6. ഏഹൃേഹീതി തമാഹുതയഃ സുവര്‍ച്ചസഃ 
സൂര്യസ്യ രശ്മിഭിര്‍യജമാനം വഹന്തി 
പ്രിയാം വാചമഭിവദന്ത്യോര്‍/ച്ചയന്ത്യ 
ഏഷ വഃ പുണ്യഃ സുകൃതോ ബ്രഹ്മലോകഃ. 


ആ പ്രദീപ്തമായ ജ്വാലകളില്‍ അര്‍പ്പിക്കപ്പെട്ട ആഹുതികള്‍ 
സൂര്യകിരണങ്ങളുടെ രൂപത്തില്‍ പരിണമിച്ച്‌ മരണകാലത്തില്‍ 
ആ സാധകനോടു പറയുന്നു - “വരു, വരു നിന്റെ സല്‍ക്കര്‍മ്മ 
ങ്ങളുടെ ഫലസ്വരൂപമായ ബ്രഹ്മലോകം അതായത്‌ ഭോഗരൂപ 
സുഖങ്ങളെ അനുഭവിക്കുന്നതിനുള്ള സ്ഥലം സ്വര്‍ഗ്ഗലോകമാ 
കുന്നു” ഇങ്ങനെയുളള പ്രിയവാക്കുകള്‍ കൂടെക്കൂടെ പറഞ്ഞു 
കൊണ്ട്‌ ആദരസല്‍ക്കാരപൂര്‍വ്വം അവനെ സുര്യന്റെ കിരണ 
മാര്‍ഗ്ഗങ്ങളില്‍ക്കൂടി കൊണ്ടുപോയി സ്വര്‍ഗ്ഗലോകത്തില്‍ 
എത്തിക്കുന്നു. ഇവിടെ സ്വര്‍ഗ്ഗത്തെ ബ്രഹ്മലോകം എന്നു പറ 
യുന്നതിന്റ താല്പര്യം സ്വര്‍ഗ്ഗാധിപതിയായ ഇന്ദ്രനും ഭഗവാന്റെ 
തന്നെ അപരസ്വരൂപമാകുന്നു. അതിനാല്‍ പ്രകാരാന്തരേണ 
ബ്രഹ്മം തന്നെയാകുന്നു. 


സംബന്ധം - ഇനി സാംസാരിക ഭോഗങ്ങളോടുള്ള വൈരാ 

ഗൃത്താല്‍ പരമാനന്ദസ്വരൂപനായ പരമേശ്വരനെ പ്രാപിക്കുന്ന 
തിനുള്ള അഭിലാഷം ഉല്പന്നമാകുന്നതിനുവേണ്ടി മുന്‍പറഞ്ഞ 
സ്വര്‍ഗ്ഗലോകത്തിന്റെ സാധനാരൂപമായ യജ്ഞാദി സകാമ 

കര്‍മ്മവും അതിന്റെ ഫലരൂപമായ ലരകികവും പാരലാകിക 

വുമായ ഭോഗങ്ങളുടെ തുച്ഛതയും പറഞ്ഞുതരുന്നു - 

7. പ്ലവാ ഹ്യേതേ അദ്യവ്ദാ യജ്ഞരുപാ 
അഷ്ടാദശോക്തമവരം യേഷു കര്‍മ്മ 
ഏതച്ഛ്റേയോ യേ/ ഭിനന്ദന്തി മൂഡ്ദാ 
ജരാമൃത്യും തേ പുനരേവാപി യന്തി. 

ഈ മന്ത്രത്തില്‍ യജ്ഞത്തെ നനകാരൂപത്തിലും അവ 

യുടെ സംഖ്യ പതിനെട്ട്‌ എന്നും പറയപ്പെടുന്നു. നിത്യ, ദര്‍ശ, 


പനര്‍ണ്ണമാസ, ചതുര്‍മാസഭേദങ്ങളോടുകൂടി യജ്ഞത്തിനു പതി 
നെട്ടു പ്രധാന രൂപങ്ങള്‍ ഉണ്ടെന്ന്‌ അനുമാനിക്കപ്പെടുന്നു. അവ 


I 


യില്‍ ഉപാസനാരഹിതമായ സകാമകര്‍മ്മങ്ങളെ വര്‍ണ്ണിച്ചിരി 
ക്കുന്നു. ഇങ്ങനെ യജ്ഞ രൂപങ്ങളാകുന്ന പതിനെട്ടു നൌക 
കളും ഉറപ്പുള്ളതല്ലെന്നു പറയപ്പെടുന്നു. ഇവ വഴിയായി 
സംസാരസാഗരത്തിന്റെ അക്കര കടക്കുക സാധ്യമല്ല. ഈ 
ലോകത്തിന്റെ വര്‍ത്തമാന ദുഃഖ സ്വരൂപമാകുന്ന ഏറ്റവും 
ചെറിയ നദിയേപ്പോലും തരണം ചെയ്ത്‌ സ്വര്‍ഗ്ഗംവരെ 
എത്തുമോ എന്നുപോലും സന്ദേഹമാണ്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ മൂന്നാമത്തെ മന്ത്രത്തിലെ വര്‍ണ്ണനയനുസരിച്ച്‌ ഏതെ 
ങ്കിലും അംഗത്തിന്റെ കുറവുണ്ടാകുന്നു എങ്കില്‍ സാധകനു 
സ്വര്‍ഗ്ഗത്തില്‍ എത്തുവാന്‍ സാധിക്കുന്നതല്ല; ഇടയ്ക്കുവെച്ചു 
തന്നെ ചിതറിപ്പോകുന്നു. അതിനാല്‍ ഇത്‌ അദൃഡ്ധവും അസ്ഥി 
രവുമാകുന്നു. ഈ രഹസ്യം മനസ്സിലാക്കാതെ മഠയന്മാരായ 
ആളുകള്‍ ഈ സകാമകര്‍മ്മങ്ങളെത്തന്നെ പരമേശ്വരപ്രാപ്തി 
ക്കുള്ള ഉപായം എന്നു കരുതി - ഇതിന്റെ ഫലത്തെത്തന്നെ 
പരമസുഖമെന്നു കരുതി - ഇതിനെ സ്തുതിച്ചുകൊണ്ടു ജീവി 
ക്കുന്നു. അവര്‍ക്ക്‌ സന്ദേഹരഹിതമായി കൂടെക്കൂടെയുള്ള 
വൃദ്ധാവസ്ഥയേയും മരണദുഃഖത്തേയും അനുഭവിക്കേണ്ട 
തായി വരുന്നു. 


സംബന്ധം - അവര്‍ എപ്രകാരം ദുഃഖമനുഭവിക്കുന്നു? ഇതിനു 
സ്പഷ്ടീകരണം നല്‍കുന്നു - 


8. അവിദ്യായാമന്തരേ വര്‍ത്തമാനാഃ 
സ്വയംധീരാഃ പണ്ഡിതം മന്യമാനാഃ 
ജങ്ഘന്യമാനാഃ പരിയന്തി മൂഡ്മാ 


അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ 


അന്ധനു വഴികാട്ടിയായി അന്ധനെത്തന്നെ കിട്ടുമ്പോള്‍ 
അവനെങ്ങനെ അഭീഷ്ടസ്ഥലത്തെത്തുവാന്‍ കഴിയും? 
ഇടയ്ക്ക്‌ കാലുമുട്ടിയും മുള്ളിലും ചപ്പുചവറിലും കാല്‍വഴുതി 
വീണും പാറകളിലും ഭിത്തികളിലും മൃഗങ്ങളുടെമേലും തട്ടി 
മുട്ടി നാനാ വിധങ്ങളിലുമുള്ള കഷ്ടതകള്‍ അനുഭവിക്കേണ്ട 
തായി വന്നുകൂടുന്നുവോ അതുപോലെ തന്നെ ഈ മുഡന്മാ 
രായ ആളുകളും പക്ഷിമൃഗാദികളുടേയും കീടങ്ങളുടേയും 
വിവിധ ദുഃഖപൂര്‍ണ്ണങ്ങളായ യോനികളിലും അതുപോലെ നര 
കാദികളിലും പ്രവേശിച്ച്‌ അനന്തജന്മംവരെ അനവധി കഷ്ടാ 
രിഷ്ടതകള്‍ അനുഭവിക്കേണ്ടതായി വരുന്നു. യാതൊരുത്തന്‍ 
സ്വയം ബുദ്ധിമാനും വിദ്വാനും എന്നു നടിക്കുന്നുവോ വിദ്യാ 
ബുദ്ധിയുടെ മിഥ്യാഹങ്കാരത്താല്‍ ശാസ്ത്രത്തേയും മഹാജ്ഞാ 
നികളുടെ വചനങ്ങളേയും അല്പംപോലും വകവയ്ക്കാതെ 
അവയെ അവഹേളിക്കുകയും പ്രത്യക്ഷങ്ങളായ സുഖഭോഗ 
ങ്ങളെ അനുഭവിക്കുന്നതിലും അവയുടെ ഉപായ ഭൂതങ്ങളായ 
അവിദ്യാമയ സകാമകര്‍മ്മങ്ങളില്‍ നിരന്തരം മുഴുകി വസിക്കു 
കയും ചെയ്യുന്നുവോ ജീവിതത്തിന്റെ അമൂല്യമായ സമയത്തെ 
വൃഥാ നഷ്ടമാക്കിക്കളയുന്നു. 


സംബന്ധം - ആ ആളുകള്‍ തുടര്‍ച്ചയായി ദുഃഖങ്ങളില്‍ പതി 
ച്ചുകൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ടുണരുന്നില്ല? നന്മയ്ക്കു 
വേണ്ടി എന്തുകൊണ്ടു പ്രവര്‍ത്തിക്കുന്നില്ല? ഈ ആഗ്രഹത്തെ 
സംബന്ധിച്ചു പറയുന്നു - 


K 


9. അവിദ്യായാം ബഹുധാ വര്‍ത്തമാനാ 
വയം കൃതാര്‍ഥാ ഇതിഭിമന്യന്തി ബാലാഃ 
യത്കര്‍മ്മിണോ ന പ്രവേദയന്തി രാഗാത്‌ 


തേനാതുരാഃ ക്ഷീണലോകാശ്ച്യവ ന്തേ. 


പൂര്‍വ്വമന്ത്ത്തില്‍ പറഞ്ഞിരിക്കുന്ന രീതിയോടുകൂടി 
യാതൊരുത്തന്‍ ഇഹലോകപരലോകഭോഗ പ്രാപ്തിക്കുവേണ്ടി 
സാംസാരികോന്നതിയുടെ സാധനാരൂപങ്ങളായ സകാമകര്‍മ്മ 
ങ്ങളില്‍ത്തന്നെ പലരീതികളില്‍ മുഴുകി വസിക്കുന്നുവോ അവി 
ദയയില്‍ മുഴുകിക്കഴിയുന്ന അജ്ഞാനികളായ ആ മനുഷ്യര്‍ 
“ഞങ്ങള്‍ ഞങ്ങളുടെ കര്‍ത്തവ്യങ്ങളെ പാലിച്ചു കഴിഞ്ഞിരി 
ക്കുന്നു” എന്നു കരുതുന്നു. ആ സാംസാരിക കര്‍മ്മങ്ങളില്‍ 
മുഴുകിയിരിക്കുന്ന ആളുകള്‍ക്കു ഭോഗങ്ങളില്‍ അത്യന്തം 
ആസക്തിയുണ്ടാകുന്നു. ഇതുകാരണം അവര്‍ സാസാരികോ 
ന്നതിയിലേക്കല്ലാതെ നന്മയുടെ നേരേ ദൃഷ്ടി പതിപ്പിക്കുന്നി 
ല്ല. പരമാനന്ദത്തിന്റെ സമുദ്രം ഏതോ പരമാത്മാവാണെന്നും 
മനുഷ്യന്‌ അതു പ്രാപിക്കുവാന്‍ കഴിയുമെന്നുമുള്ള വിവരം 
അവര്‍ക്ക്‌ അറിയുവാന്‍ കഴിയുന്നില്ല. അതിനാല്‍ അവര്‍ പര 
മാത്മാവിനെ പ്രാപിക്കുവാന്‍ പരിശ്രമിക്കാതെ സദാ ദുഃഖിത 
രായിത്തീരുകയും പുണ്യകര്‍മ്മങ്ങളുടെ ഫലം അവസാനിച്ചു 
കഴിയുമ്പോള്‍ അവര്‍ സ്വര്‍ഗ്ലാദിലോകങ്ങളില്‍ നിന്നും താഴെ 
പതിക്കുകയും ചെയ്യുന്നു. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന സംഗതി ഒന്നുകൂടി 
സ്പഷ്ടമായി പറയുന്നു - 


10. ഇഷ്ടാപൂര്‍ത്തേ മന്യമാനാ വരിഷ്ഠം 
നാന്യച്ഛ്റേയോ വേദയന്തേ പ്രമൂഡ്ദാഃ 
നാകസ്യ പൃഷ്ഠേ തേ സുകൃതേ /നുഭൂത്വേമം 
ലോകം ഹീനതരം വാ വിശന്തി. 


അത്യന്തം മൂഡന്മാരും ഭോഗാസക്തരുമായ ആ മനുഷ്യര്‍ 
വേദം, സ്മൃതി മുതലായ ശാസ്ത്രങ്ങളില്‍ സാംസാരിക സുഖ 
പ്രാപ്തിക്കായി എത്രമാത്രം സാധനകളേപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ 
അവയെ സര്‍വ്വശ്രേഷ്ഠ കല്യാണസാധനകളായിക്കരുതുന്നു. 
അതിനാല്‍ അവയില്‍നിന്നും ഭിന്നമായി അതായത്‌ 
പരമേശ്വരന്റെ ഭജനം, ധ്യാനം, നിഷ്ക്കാമഭാവത്തോടുകൂടിയ 
കര്‍ത്തവ്യപാലനം, പരമപുരുഷ്താമാവിനെ അറിയുന്നതിനു 
വേണ്ടി തീവ്രതയോടുകൂടിയുള്ള പ്രവര്‍ത്തനം മുതലായി 
എത്രയോ പരമമംഗളഡപ്രദങ്ങളായ സാധനകളുണ്ടോ അവയെ 
യൊന്നും അവര്‍ അറിയുന്നേയില്ല; ആ കല്യാണസാധനകളുടെ 
നേരെ ലക്ഷ്യമേ വയ്ക്കുന്നില്ല. അതിനാല്‍ അവര്‍ തങ്ങളുടെ 
പുണ്യകര്‍മ്മങ്ങളുടെ ഫലസ്വരുപങ്ങളായ സ്വര്‍ല്ലോകംവരെ 
യുള്ള സുഖങ്ങളെ ഭോഗിച്ചിട്ട്‌ പുണ്യത്തിന്റെ ക്ഷയം സംഭവി 
ക്കുന്ന സമയം വീണ്ടും ഈ മനുഷ്യലോകത്തിലേയ്ക്കോ 
അഥവാ ഇതിലും മോശമായ ശൂകരകൂകരാദിയോനികളിലോ 
അല്ലെങ്കില്‍ രാരവാദി ഘോരനരകങ്ങളിലോ പതിക്കുന്നു. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന സാംസാരിക ഭോഗ 
ങ്ങളോടു വിരക്തരായ മനുഷ്യരുടെ ആചാരനടപടികളും അവ 


യുടെ ഫലങ്ങളും വര്‍ണ്ണിക്കുന്നു - 


1. തപഃശ്രദ്ധേ യേ ഹ്യുപവസന്ത്യരണ്യേ 
ശാന്താ വിദ്വാംസോ ഭൈക്ഷ്യപര്യാം ചരന്തഃ 
സൂര്യദ്വാരേണ തേ വിരജാഃ പ്രയാന്തി 


യത്രാമൃതഃ സ പുരുഷോ ഹ്യവ്യയാത്മാ. 


ഉപര്യുക്തമായ ഭോഗാസക്തരായ മനുഷ്യരില്‍ നിന്നും 
യാതൊരുത്തന്‍ ഭിന്നനായിരിക്കുന്നുവോ മനുഷ്യശരീരത്തിന്റെ 
മഹത്വം ഗ്രഹിച്ചിട്ടുളളതുകാരണം യാതൊരുത്തന്റെ അന്തഃക 
രണത്തില്‍ പരമാത്മതത്വം അറിയുന്നതിനും പരമേശ്വരനെ 
പ്രാപിക്കുന്നതിനും ഉള്ള ഇച്ഛ ഉണര്‍ന്നെഴുന്നേല്‍ക്കുന്നുവോ 
അവന്‍ ഒരു പക്ഷേ വനത്തില്‍ വസിക്കുന്ന വാനപ്രസ്ഥനോ 
ശാന്തസ്വഭാവത്തോടു കൂടിയ വിദ്വാനും സദാചാരിയുമായ ഗൃഹ 
സ്ഥനോ അഥവാ ഭിക്ഷവാങ്ങി ജീവിക്കുന്ന ബ്രഹ്മചാരിയോ 
സന്ന്യാസിയോ ആയിക്കൊള്ളട്ടെ, അവന്‍ നിരന്തരമായ തപ 
സ്സുകൊണ്ടും ഭക്തികൊണ്ടും സേവനം അനുഷ്ഠിച്ചുകൊണ്ടി 
രിക്കുന്നു. അതായത്‌ അവരവരുടെ വര്‍ണ്ണവും ആശ്രമവും പരി 
തസ്ഥിതിയും അറുസരിച്ച്‌ യാതൊരു സമയം യാതൊരു 
കര്‍ത്തവ്യം ഉണ്ടാകുന്നുവോ അവയെ ശാസ്ത്രത്തിന്റെ 
ആജ്ഞയനുസരിച്ചു യാതൊരു വിധമായ അഭിലാഷങ്ങളും 
കൂടാതെ പാലിച്ചുകൊണ്ടു ജീവിക്കുകയും സംയമനത്തോടു 
കൂടി ശമദമാദിസാധനകളോടുകൂടിയ സമ്പന്നന്മാരായിട്ട്‌ പരമ 
ഭക്തിയോടുകൂടി പരമേശ്വരനെ അറിയുന്നതിനും പ്രാപിക്കുന്ന 
തിനും ഉള്ള സാധനകളില്‍ വ്യാപൃതരായി ജീവിക്കുന്നു. അതു 
കൊണ്ട്‌ തമോരജോഗുണങ്ങളുടെ വികാരങ്ങളില്‍നിന്നും സര്‍വ്വ 
ഥാശൂന്യവും നിര്‍മ്മലവുമായ സത്വഗുണത്തില്‍ സ്ഥിതിചെയ്യു 
ന്നതുമായ സൂര്യലോകത്തില്‍ക്കൂടി അവരുടെ പരമപ്രാപ്യ 
അമൃതസ്വരൂപനും നിത്യനും അവിനാശിയുമായ പരമപുരുഷ 
പുരുഷോത്തമന്റെ നിവാസസ്ഥലത്തേയ്ക്കു പോകുന്നു. 


സംബന്ധം- ആ പരബ്രഹ്മപരമേശ്വരനെ അറിയുന്നതിനും 
പ്രാപിക്കുന്നതിനുംവേണ്ടി മനുഷ്യര്‍ എന്തുചെയ്യണം? അതേ 
പ്പറ്റി വിവരിക്കുന്നു - 


12. പരീക്ഷ്യ ലോകാന്‍ കര്‍മ്മചിതാല്‍ ബ്രാഹ്മണോ 
നിര്‍വേദമായാന്നാസ്ത്യകൃതഃ കൃതേന 
തദ്വിജ്ഞാനാര്‍ത്ഥം സ ഗുരുമേവാഭിഗഛേത്‌ 


സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. 


സ്വന്തം സൌഭാഗ്യം ആശിക്കുന്ന മനുഷ്യന്‍ ആദ്യം പറഞ്ഞി 
രിക്കുന്ന കര്‍മ്മങ്ങളുടെ ഫലസ്വരൂപമായ ഈ ലോകത്തി 
ലേയും പരലോകത്തിലേയും സമസ്തസുഖങ്ങളേയും നല്ലതു 
പോലെ പരീക്ഷിച്ചിട്ട്‌ അതായത്‌ വിവേകപൂര്‍വ്വം അവയുടെ 
അനിതൃതയും ദുഃഖസ്വരുപവും ഗ്രഹിച്ച്‌ എല്ലാവിധങ്ങളിലു 
മുള്ള ഭോഗങ്ങളില്‍നിന്നും സര്‍വ്വഥാ വിരക്തനായിത്തീരണം. 
കര്‍ത്താവിന്റെ അഹങ്കാരപൂര്‍വ്വമായ സകാമഭാവത്തോടുകൂടി 
ചെയ്യപ്പെടുന്ന കര്‍മ്മം അനിത്യ ഫലത്തെ ചെയ്യുന്നതും തഥാ 
സ്വയം അനിത്യവും ആകുന്നു. അതിനാല്‍ യാതൊരുത്തന്‍ 
ക്രിയാസാധ്യനല്ലാതിരിക്കുന്നുവോ അങ്ങനെയുള്ള നിത്യപരമേ 
ശ്വരനെ അവര്‍ക്കു പ്രാപിക്കുവാന്‍ സാധിക്കുന്നില്ല. ഇതുവിചാ 
രിച്ച്‌ ആ ജിജ്ഞാസു പരമാത്മാവിന്റെ വാസ്തവിക തത്വ 


K 


ജ്ഞാനം പ്രാപിക്കുന്നതിനുവേണ്ടി കരങ്ങളില്‍ സമിത്തു൦ 
എടുത്ത്‌ ഭക്തിവിനയഭാവങ്ങളോടുകൂടി വേദരഹസ്യങ്ങളെ 
നന്നായിട്ടറിയുന്നവനും പരമാത്മാവില്‍ സ്ഥിതിചെയ്യുന്നവവ 
നുമായ സദ്ഗുരുവിനെ ശരണം പ്രാപിക്കണം. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളോടു 
കൂടിയ ഏതെങ്കിലും ശിഷ്യന്‍ ഗുരുവിന്റെ അടുക്കല്‍ വരിക 
യാണെങ്കില്‍ ഗുരു എന്തുചെയ്യണം? ഇതുസംബന്ധിച്ചു പറ 
യുന്നു - 


13. തസ്മൈ സ വിദ്വാനുപസന്നായ സമ്യക്‌ 
പ്രശാന്തചിത്തായ ശമാന്വിതായ. 
യേനാക്ഷരം പുരുഷം വേദസത്യം 


പ്രോവാച താം തത്ത്വതോ ബ്രഹ്മവിദ്യാം. 


വേദജ്ഞനും ബ്രഹ്മനിഷ്ഠനുമായ ആ മഹാത്മാവ്‌ തന്നെ 
ശരണം പ്രാപിച്ചിരിക്കുന്ന ചിത്തം പൂര്‍ണ്ണമായി ശാന്തവും 
നിശ്ചിന്തവുമായിക്കഴിഞ്ഞിരിക്കുന്ന ശിഷ്യന്‌ സാംസാരിക 
ഭോഗങ്ങളില്‍ തികച്ചും വിരക്തനായിത്തീര്‍ന്നതുകാരണം, 
യാതൊരുത്തന്റെ ഹൃദയത്തില്‍ യാതൊരുവിധമായ ചിന്ത 
കളും വ്യാകുലതകളും വികാരങ്ങളും അവശേഷിച്ചിട്ടില്ലയോ 
യാതൊരുത്തന്‍ ശമദമാദി സാധനാസമ്പന്ന നായിരിക്കുന്നുവോ 
യാതൊരുത്തന്‍ തന്റെ മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍ ഇവയെ 
നന്നായി നിയന്ത്രിച്ച്‌ സ്വാധീനമാക്കിയിരിക്കുന്നുവോ ആ ബ്രഹ്മ 
വിദ്യയെ തത്വവിവേചനാപൂര്‍വ്വം മനസ്സിലാക്കി അവന്‍ ഉപദേ 
ശിച്ചുകൊടുക്കണം. തല്‍ക്കാരണം ആ ശിഷ്യന്‌ നിത്യനും അവി 
നാശിയുമായ പരബ്രഹ്മപുരുഷോത്തമന്റെ ജ്ഞാനം പ്രാപിക്കു 
വാന്‍ കഴിയും. 


ദ്വിതീയമുണ്ഡകം 
പ്രഥമഖണ്ഡം 


സംബന്ധം - പ്രഥമമുണ്ഡകത്തിലെ ദ്ിതീയഖണ്ഡത്തില്‍ 

അപരവിദ്യയുടെ രൂപവും ഫലങ്ങളും പറഞ്ഞതിനുശേഷം 

അതിന്റെ തുച്ഛതയെ കാണിച്ചുകൊണ്ട്‌ അതില്‍നിന്നു വിരക്ത 

രായിരിക്കണമെന്ന കാര്യം പറഞ്ഞിട്ട്‌ പരവിദ്യ പഠിക്കുന്നതിന്‌ 
സദ്ഗുരുവിനെ ശരണം പ്രാപിക്കണമെന്നും പറഞ്ഞു. ഇനി പര 
വിദ്യയെ വര്‍ണ്ണിക്കുന്നതിനുള്ള പ്രകരണം ആരംഭിക്കുന്നു. 


1. തദേതത്സത്യം യഥാ സുദീപ്താത്പാവകാദ്‌ 
വിസ്ഫുലിംഗാഃ 


സഹസ്റശഃ പ്രഭവന്തേ സരൂപാഃ 


തഥാക്ഷരാദ്‌ വിവിധാഃ സോമ്യ ഭാവാഃ 


പ്രജായന്തേ തത്ര ചൈവാപിയന്തി. 


അംഗിരസ്സുമഹര്‍ഷി പറയുന്നു. പ്രിയപ്പെട്ട ശൌനകാ, ഞാന്‍ 
നിങ്ങള്‍ക്ക്‌ ആദ്യമേ പരപ്രഹ്മപരമേശ്വരന്റെ സ്വരൂപത്തെ 
വര്‍ണ്ണിച്ചു കൊണ്ടു യാതൊരു രഹസ്യം പറഞ്ഞുതന്നിരുന്നുവോ 
അതു സര്‍വ്വഥാ സത്യമാകുന്നു. ഇനി അതിനെത്തന്നെ വീണ്ടും 
ഗ്രഹിപ്പിക്കുന്നു. ശ്രദ്ധാപൂര്‍വ്വം ശ്രവിച്ചുകൊള്ളുക. എപ്രകാരം 
ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയില്‍നിന്നും അതുപോ 


P 


ലെതന്നെ രൂപവര്‍ണ്ണങ്ങളോടു കൂടിയ ആയിരക്കണക്കിനു 
സ്ഫുലിംഗങ്ങള്‍ നാലുപാടും ചിതറുന്നുവോ അതുപോലെ 
തന്നെ പരമപുരുഷ അവിനാശിബ്രഹ്മത്തില്‍ നിന്നും സൃഷ്ടി 
കാലത്തില്‍ നാനാപ്രകാരത്തിലുള്ള ഭാവങ്ങളോടുകൂടിയ 
മൂര്‍ത്തവും അമൂര്‍ത്തവുമായ വസ്തുക്കള്‍ ഉത്ഭവിക്കുകയും 
പ്രളയാകാലത്തില്‍ വീണ്ടും അദ്ദേഹത്തില്‍ത്തന്നെ ലീനമാകു 
കയും ചെയ്യുന്നു. ഇവിടെ ഭാവത്തെ പ്രകടമാക്കുന്നതിനുള്ള 
കാര്യം ഗ്രഹിപ്പിക്കുന്നതിനായി അഗ്നിയുടേയും സ്ഫുലിംഗ 
ങ്ങളുടേയും ദൃഷ്ടാന്തം നല്‍കപ്പെട്ടിരിക്കുന്നു. 


സംബന്ധം - യാതൊരു പരബ്രഹ്മ പരമേശ്വരനില്‍നിന്നും ഈ 
ജഗത്ത്‌ ഉര്ഭവിച്ചിട്ട്‌ വീണ്ടും അദ്ദേഹത്തില്‍ത്തന്നെ വിലീനമാ 
യിത്തീരുന്നു. അവ സ്വയം എങ്ങനെ - എന്നു വിവരിക്കുന്നു - 


2. ദിവ്യോ ഹ്യമൂര്‍ത്തഃ പുരുഷഃ 
സബാഹ്യഭ്യന്തരോ ഹ്യജഃ 


അപ്രാണോ ഹ്യമനാഃ ശുഭ്രോ ഹൃക്ഷരാത്‌ 


പരതഃ പരഃ 


ആ ദിവ്യപുരുഷനായ പരമാത്മാവ്‌ നിസ്സന്ദേഹമായ ആകാ 
രരഹിതനും അഖിലജഗത്തിന്റേയും അകത്തും പുറത്തും പരി 
പൂര്‍ണ്ണനും ആകുന്നു. അദ്ദേഹം ജന്മാദിരഹിതനും വിശുദ്ധനും 
ആണ്‌; എന്തുകൊണ്ടെന്നാല്‍ അദ്ദേഹത്തിനാകട്ടെ പ്രാണനുമി 
ല്ല, ഇന്ദ്രിയങ്ങളുമില്ല, മനസ്സുമില്ല. അദ്ദേഹത്തിന്‌ ഇവയൊന്നും 
കൂടാതെ എല്ലാം ചെയ്യുന്നതിനു കഴിയുന്നു. അതിനാല്‍ സര്‍വ്വ 
ശക്തിമാനായ ആ പരമേശ്വരന്‍ അവിനാശിയായ ജീവാത്മാവി 
നെക്കാളും അത്യന്തം ശ്രേഷ്ഠനാകുന്നു. സര്‍വ്വഥാ ഉത്തമനാ 
കുന്നു. 


സംബന്ധം - മേല്‍പ്പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ നിരാകാ 

രനായ പരമേശ്വരനില്‍നിന്നും ഈ സാകാരജത്ത്‌ എങ്ങനെ ഉത്ഭ 
വിക്കുന്നു? ഈ ജിജ്ഞാസയ്ക്ക്‌ അദ്ദേഹത്തിന്റെ സര്‍വ്വ ശക്തി 

ത്വത്തെ വര്‍ണ്ണിക്കുന്നു - 


3. ഏതസ്മാജ്ജായതേ പ്രാണോ മനഃ 
സര്‍വ്വേന്ദരിയാണി ച 


ഖം വായുര്‍ജ്യോതിരാപഃ പൃഥിവീ 
വിശ്വസ്യധാരിണീ. 


ആ പരബ്രഹ്മ പുരുഷോത്തമന്‍ നിരാകാരനും മനസ്സ്‌ ഇന്ദ്രി 
യങ്ങള്‍ മുതലായ കരണസമുദായങ്ങളില്‍നിന്നും സര്‍വ്വഥാ 
രഹിതനും ആയിരിക്കുന്നു എന്നിരുന്നാലും എല്ലാം പ്രവര്‍ത്തി 
ക്കുന്നതിനു സമര്‍ത്ഥനും ആണ്‌. ഈ സര്‍വ്വ ശക്തിമാനായ 
പരബ്രഹ്മപുരുഷോത്തമനില്‍നിന്നുതന്നെ സൃഷ്ടികാലത്തല്‍ 
പ്രാണന്‍, മനസ്സ്‌ (അന്തഃകരണം), സമ്പൂര്‍ണ്ണ ഇന്ദ്രിയങ്ങള്‍ 
ഇവയും ആകാശം, വായു, തേജസ്സ്‌, ജലം എല്ലാ ജീവജാലങ്ങ 
ളേയും വഹിക്കുന്ന പൃഥ്വി ഈ പഞ്ചമഹാഭൂതങ്ങളും എല്ലാം 
ഉത്ഭവിക്കുന്നു. 


സംബന്ധം - ഇപ്രകാരം ചുരുക്കത്തില്‍ പരമേശ്വരനില്‍ 
നിന്നും സൂക്ഷ്മതത്വങ്ങളുടെ ഉല്‍പ്പത്തിയെപ്പറ്റി പറഞ്ഞിട്ട്‌ ഇനി 
ജഗത്തില്‍ ഭഗവാന്റെ വിരാട്‌ സ്വരൂപം ദര്‍ശിക്കുന്നതിനുള്ള 
പ്രകാരങ്ങള്‍ പറയുന്നു - 


K 


4. അഗ്നിമൂര്‍ധാ ചക്ഷുഷീ ചന്ദ്രസൂര്യ 
ദിശഃ ശ്രോത്രേ വാഗ്‌ വിവൃതാശ്ച വേദാഃ 
വായുഃ പ്രാണോ ഹൃദയം വിശ്വമസ്യ 


പദ്ഭ്യാം പൃഥിവീ ഹ്യേഷ സര്‍വ്വഭൂതാന്തരാത്മാ. 


മറ്റു മന്ത്രങ്ങളില്‍ യാതൊരു പരമേശ്വരന്‍ നിരാകാരസ്വരൂ 
പനായി വര്‍ണ്ണിക്കപ്പെട്ടിരിക്കുന്നുവോ അദ്ദേഹത്തിന്റേതുതന്നെ 
യാണ്‌ ഈ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ജഗത്തിന്റെ വിരാട്‌ 
സ്വരൂപം. ഈ വിരാട്‌ സ്വരൂപം അദ്ദേഹത്തിന്റെ അഗ്നി അതാ 
യത്‌ ദ്യുലോകം മസ്തകവും ചന്ദ്രനും സൂര്യനും രണ്ടുനേത്ര 
ങ്ങളും സമസ്ത ദിക്കുകള്‍ കര്‍ണ്ണങ്ങളും നാനാവിധങ്ങളായ 
ഛന്ദസ്സുകള്‍ മന്ത്രങ്ങളുടെ രൂപത്തില്‍ വിസ്തൃതമായിരിക്കുന്ന 
നാലു വേദവാണികളും വായുപ്രാണനും സമ്പൂര്‍ണ്ണചരാചര 
ജഗത്ത്‌ ഹൃദയവും പൃഥ്വി അദ്ദേഹത്തിന്റെ പാദങ്ങളും ആകു 
ന്നു. ഈ പരബ്രഹ്മ പരമേശ്വരന്‍ സകല ജീവികളുടേയും അന്ത 
ര്യാമിയായ പരമാത്മാവാകുന്നു. 


സംബന്ധം - ആ പരമാത്മാവില്‍നിന്നും ഈ ചരാചരജഗ 
ത്തിന്റെ ഉല്‍പ്പത്തി ഏതെല്ലാം ക്രമങ്ങളില്‍ സംഭവിക്കുന്നു? 
ഈ പ്രശ്‌നത്തിന്‌ പ്രകാരാന്തരമായി ജഗദുത്പത്തിയുടെ ക്രമം 
വിവരിക്കുന്നു. 


5. തസ്മാദഗ്നിഃ സമിധോ യസ്യ സൂര്യഃ 
സോമാത്‌ പര്‍ജ്ജന്യ ഓഷധയഃ പൃഥിവ്യാം 
പൂമാന്‍ രേതഃ സിഞ്ചുതി യോഷിതായാം 
ബഹ്വീഃ പ്രജാഃ പുരുഷാത്‌ സംപ്രസൂതാഃ 


പരമേശ്വരന്‍ ഈ ജഗത്തിനെ സൃഷ്ടിച്ചപ്പോഴൊക്കെ സദാ 
ഒരേ രീതിയിലായിരുന്നില്ല. അങ്ങനെ നിയമവുമില്ല അദ്ദേഹം 
എപ്പോള്‍ എങ്ങനെ സങ്കല്പിക്കുന്നുവോ അത്രേപകാരം അതേ 
ക്രമത്തില്‍ ജഗത്ത്‌ ഉത്ഭവിക്കുന്നു. ഈ ഭാവത്തെത്തന്നെ 
സ്പഷ്ടമാക്കുന്നതിനു ഇവിടെ പ്രകാര വ്യത്യാസത്തോടുകൂ 
ടിയ സൃഷ്ടിയുടെ ഉല്‍പ്പത്തിയെ വിവരിക്കുന്നു. പരബ്രഹ്മ 
പുരുഷോത്ത മനില്‍ നിന്നും സര്‍വ്വപ്രഥമമായി അദ്ദേഹത്തിന്റെ 
അചിന്ത്യശക്തിയുടെ ഒരംശമായ അത്ഭുതാഗ്നിതത്വം ഉണ്ടാ 
യി. അതിന്റെ സമിത്തു (ഇന്ധനം) സൂര്യനാകുന്നു; അതായത്‌ 
സൂര്യബിംബത്തിന്റെ രൂപത്തില്‍ അതു ജ്വലിച്ചുകൊണ്ടിരിക്കു 
ന്നു. അഗ്നിയില്‍നിന്നും ചന്ദ്രനുണ്ടായി, ചന്ദ്രനില്‍നിന്നും (സൂ 
ര്യരശ്മിയില്‍നിന്നും സൂക്ഷ്മരൂപത്തോടുകൂടി സ്ഥിതിചെയ്തി 
രുന്ന ജലത്തില്‍ അല്പം ശീതളതയുണ്ടായതു കാരണം) മേഘ 
മുണ്ടായി. മേഘത്തില്‍നിന്നും വര്‍ഷംമൂലം ഭൂമിയില്‍ നാനാ 
പ്രകാരത്തിലുള്ള ഓഷധികള്‍ ഉണ്ടായി. ആ ഓഷധികളെ ഭക്ഷി 
ച്ചതില്‍നിന്നുണ്ടായ വീര്യത്തെ പുരുഷന്‍ തന്റെ വര്‍ഗ്ഗത്തിലുള്ള 
സ്ത്രീയില്‍ തളിച്ചപ്പോള്‍ അവളില്‍നിന്നും സന്താനം ഉണ്ടായി. 
ഇങ്ങനെ പരമപുരുഷനായ പരമേശ്വരനില്‍ നിന്നും ഈ നാനാ 
പ്രകാരത്തിലുമുള്ള ചരാചരജീവികള്‍ ഉത്ഭവിച്ചു. 


സംബന്ധം- ഇപ്രകാരം എല്ലാ ജീവികളുടേയും ഉല്‍പ്പത്തിക്ര 
മത്തെ വിവരിച്ചിട്ട്‌ ഇനി അവയുടെ എല്ലാ രക്ഷയ്ക്കുവേണ്ടി 
ചെയ്യപ്പെടേണ്ട യജ്ഞാദികളും അവയുടെ സാധനകളും ഫല 
ങ്ങളും അതേ പരമേശ്വരനില്‍നിന്നും പ്രകടമാകുന്നു എന്ന 

കാര്യവും പറയപ്പെടുന്നു. 


6. തസ്മാദൃചഃ സാമ യജുംഷി ദീക്ഷാ 
യജ്ഞാശ്ച സര്‍വേ ക്രതവോ ദക്ഷിണാശ്ച 
സംവത്സരശ്ച യജമാനശ്ച ലോകാ 


സോമോ യ്രത പവതേ യത്ര. സൂര്യഃ 


ആ പരമേശ്വരനില്‍നിന്നുതന്നെ ജഗ്വേദത്തിലെ മന്ത്രങ്ങളും 
സാമവേദത്തിലെ മന്ത്രങ്ങളും യജുര്‍വേദത്തിലെ ശ്രുതികളും 
അതുപോലെ യജ്ഞാദികര്‍മ്മങ്ങളുടെ ദീക്ഷയും എല്ലാവിധ 
ത്തിലുമുള്ള യജ്ഞങ്ങളും ക്രതുക്കളും അവയ്ക്കു നല്കപ്പെ 
ടുന്ന ദക്ഷിണകളും - അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ സംവ 
ത്സരരുപമാകുന്ന കാലത്തെ അവയെ ചെയ്യുന്നതിനുള്ള അധി 
കാരിയായ യജമാനനേയും അവയുടെ ഫലസ്വരൂപങ്ങളായ 
സൂര്യനും ചന്ദ്രനും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ലോകങ്ങളും- 
ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നു. 


സംബന്ധം -ഇനി ദേവാദികളുടെ വ്യത്യാസങ്ങളും എല്ലാ സദാ 
ചാരങ്ങളും അതേബ്രഹ്മത്തില്‍നിന്നും ഉത്ഭവിച്ചു. അതിനെ 
വിവരിക്കുന്നു. 


7. തസ്മാച്ച ദേവോ ബഹുധാ സംപ്രസൂതാഃ 
സാധ്യാ മനുഷ്യാഃ പശവോ വയാംസി 
്രാണാപാനന വ്രീഹിയവന തപശ്ച 


ശ്രദ്ധാ സത്യം ബ്രഹ്മചര്യം വിധിശ്ച. 


ആ പരബ്രഹ്മ പരമേശ്വരനില്‍ നിന്നുതന്നെ വസു, രുദ്രന്‍ 
ആദിയായി അനേകം പ്രകാരങ്ങളിലുള്ള ദേവഗണങ്ങള്‍ ഉത്ഭ 
വിച്ചു. അദ്ദേഹത്തില്‍നിന്നുതന്നെ സാധ്ൃയഗണങ്ങളും പലവി 
ധത്തിലുള്ള മനുഷ്യരും വിഭിന്ന ജാതി മൃഗങ്ങളും നാനാതരം 
പക്ഷികളും അതുപോലെ മറ്റുജീവജാലങ്ങളും ഉണ്ടായി. എല്ലാ 
ത്തിന്റേയും ജീവരൂപമായ പ്രാണനും അപാനനും അതുപോലെ 
സകല ജീവികളുടേയും ആഹാരരൂപങ്ങളായ പലവിധ ധ്യാന 
ങ്ങളും ഉണ്ടായി. അദ്ദേഹത്തില്‍ നിന്നു തന്നെ തപം, ഭക്തി, 
സത്യം, ്രഹ്മചര്യം ഇവ പ്രകടമായി. യജ്ഞാദി കര്‍മ്മങ്ങള്‍ 
നടത്തുന്നതിനുള്ള വിധികളും ആ പരമേശ്വരനില്‍ നിന്നുതന്നെ 
പ്രകടമായി. എല്ലാം അദ്ദേഹത്തില്‍ നിന്നും ഉത്ഭവിച്ചു. അദ്ദേഹം 
തന്നെ അഖിലത്തിന്റേയും കാരണം എന്നു താല്പര്യം 


8. സപ്ത പ്രാണാഃ പ്രഭവന്തി തസ്മാത്‌ 
സപ്താര്‍ച്ചിഷഃ സമിധഃ സപ്ത ഹോമാഃ 
സപ്ത ഇമേ ലോകാ യേഷു ചരന്തി പ്രാണാ 


ഗുഹാശയാ നിഹിതാഃ സപ്ത സപ്ത. 


അതേ പരമേശ്വരനില്‍നിന്നും ഏഴു പ്രാണനും - അതായത്‌ 
വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനു വിശേഷശക്തിയുള്ള ഏഴ്‌ 
ഇന്ദ്രിയങ്ങള്‍ - കര്‍ണ്ണങ്ങള്‍, ത്വക്ക്‌, നേത്രം, രസന, പ്രാണന്‍ 
അതുപോലെ വാണിയും മനസ്സും മനസ്സോടുകൂടിയുള്ള ഇന്ദ്രി 
യങ്ങളുടെ കേള്‍ക്കല്‍, സ്പര്‍ശിക്കല്‍, ശ്വസിക്കല്‍, സംസാരി 
ക്കല്‍, മനനം ചെയ്യല്‍ ഇപ്രകാരമുള്ള ഏഴു വൃത്തികളും അതാ 
യത്‌ വിഷയത്തെ ഗ്രഹിപ്പിക്കുന്നതിനുള്ള ശക്തികളും ആ ഇന്ദ്രി 
യങ്ങളുടെ വിഷയരൂപങ്ങളായ ഏഴു സ്മിത്തുകളും ആ ഇന്ദ്ര 


യങ്ങളുടെ വിഷയരുപങ്ങളായ ഏഴു സമിത്തുകളും പ 
കാരമങ്ങളിലുള്ള ഹവനവും അതായത്‌ ബാഹ്യവിഷയ രൂപ 
ങ്ങളായ സമിത്തുകളുടെ ഇന്ദ്രിയ രൂപമാകുന്ന അഗ്നിയില്‍ 
നിക്ഷേപരുപ്ര്രിയയും ഈ ഇന്ദ്രിയങ്ങളുടെ വാസസ്ഥാനരൂ 
പമായ സപ്തലോകങ്ങളും അതില്‍ വസിച്ചിട്ട്‌ ഈ ഇന്ദ്രിയരൂ 
പമാകുന്ന സപ്തപ്രാണന്‍ അതാതിന്റേതായ കാര്യങ്ങള്‍ നിര്‍വ 
ഹിക്കുന്നു. നിദ്രാസമയം മനസ്സിനോടുകൂടി ഒന്നായിട്ട്‌ ഹൃദയ 
രൂപമാകുന്ന ഗുഹയില്‍ ശയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏഴി 
ന്റേതായ സമുദായം പരമേശ്വരദ്വാരാ അഖില ജീവികളിലും 
സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 


സംബന്ധം- ഇപ്രകാരം ആദ്ധ്യാത്മിക വസ്തുക്കളുടെ ഉല്പ്പ 
ത്തിയും സ്ഥിതിയും പരമേശ്വരനില്‍നിന്നുതന്നെ എന്നു ഗ്രഹി 
പ്പിച്ചിട്ട്‌ പിന്നീട്‌ ജഗത്തിന്റെ ഉല്‍പ്പത്തിയും അദ്ദേഹത്തില്‍നി 
ന്നുതന്നെ എന്നു പറഞ്ഞുകൊണ്ട്‌ പ്രകരണത്തെ ഉപസംഹരി 
ക്കുന്നു. 


9. അതഃ സമുദ്രാ ഗിരയശ്ച സര്‍വേ /- 
സ്മാത്സ്യന്ദന്തേ സിന്ധവഃ സര്‍വരൂപാഃ 
അതശ്ച സര്‍വാ ഓഷധയോ രസശ്ച 


യേനൈഷ ഭൂതൈസ്തിഷ്ഠതേ ഹ്യന്തരാത്മാ. 


ഈ പരമേശ്വരനില്‍ നിന്നും സമസ്ത സമുദ്രങ്ങളും പര്‍വ്വ 
തങ്ങളും ഉത്ഭവിച്ചു. ഇതില്‍നിന്നും പുറപ്പെട്ട്‌. അനേകാകൃതി 
കളോടുകൂടിയ നദികള്‍ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹ 
ത്തില്‍നിന്നുതന്നെ സമസ്തരഷധികളും രസങ്ങളും ഉല്‍പ്പ 
ന്നമായിരിക്കുന്നു. തല്‍ക്കാരണത്താല്‍ പുഷ്ടമായ ശരീരങ്ങ 
ളില്‍ അഖിലത്തിന്റേയും അനന്തരാത്മാവായ ആ പരമേശ്വരന്‍, 
ആ എല്ലാ ജീവികളുടേയും ആത്മാക്കളോടുംകൂടി അതാതുക 
ളുടെ ഹൃദയങ്ങളില്‍ വസിക്കുന്നു. 


സംബന്ധം- ആ പരമേശ്വരനില്‍ നിന്നും എല്ലാ ഉത്ഭവിച്ചതു 

കാരണം അവയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്വരൂപമാകു 

ന്നു. ഇത്രയും പറഞ്ഞ്‌ അദ്ദേഹത്തെ അറിയുന്ന തുകൊണ്ടുണ്ടാ 
കുന്ന ഫലത്തെ ഗ്രഹിപ്പിച്ചുകൊണ്ട്‌ ഈ ഖണ്ഡത്തെ സമാ 

പിപ്പിക്കുന്നു - 


10. പുരുഷ ഏവേദം വിശ്വംകര്‍മ്മ തപോബ്രഹ്മ പരാ 
മൃതം. ഏതദ്യോ വേദനിഹിതം ഗുഹായാം സോ 
 വിദ്യാഗ്രന്ഥിം വികിരിതീഹ സോമ്യ. 


തപസ്സ്‌ അതായത്‌ സംയമരൂപ സാധന, കര്‍മ്മം അതായത്‌ 
ബാഹ്യ സാധനവഴിയായി നടത്തപ്പെടുന്ന കൃത്യം, പരമാമൃത 
ബ്രഹ്മം - ഇവയെല്ലാം പരമപുരുഷ പുരുഷോത്തമന്‍ തന്നെ 
യാകുന്നു. പ്രിയശൌനക, ഹൃദയരൂപമാകുന്ന ഗുഹയില്‍ ഒളി 
ഞ്ഞിരിക്കുന്ന അന്തര്യാമിയായ ഈ പരമേശ്വരനെ യാതൊരു 
ത്തന്‍ തിരിച്ചറിയുന്നുവോ അവന്‍ ഈ മനുഷ്യശരീര 
ത്തില്‍ത്തന്നെ അവിദ്യാജനിതമായ അന്തഃകരണത്തിന്റെ കെട്ടു 
കളെ തകര്‍ത്തുകളയുന്നു. അതായത്‌ എല്ലാ പ്രകാരത്തിലുമുള്ള 
സംശയങ്ങളിലും ശ്രമങ്ങളിലുംനിന്നു രഹിതനായി പരബ്രഹ്മ 
പുരുഷോത്തമനെ പ്രാപിക്കുന്നു. 


P 


ദ്വിതീയ ഖണ്ഡം 


1. ആവിഃ സംനിഹിതം ഗുഹാചരം നാമ മഹത്പദമ 
ത്രൈതത്സമര്‍പ്പിതം ഏജത്രപാണന്നിമിഷച്ച യദേ 
തജ്ജാനഥ സദസദ്വരേണ്യം പരം വിജ്ഞാനാദ്യദ്വ 
രിഷ്ഠം പ്രജാനാം. 


സര്‍വ്വശക്തിമാനും സര്‍വ്വജ്ഞനും സര്‍വ്വവ്യാപിയുമായ 
പരമേശ്വരന്‍ പ്രകാശരൂപനാകുന്നു. അഖില ജീവജാലങ്ങളുടെ 
അത്യന്തം സമീപത്ത്‌ അവരുടെ ഹൃദയരൂപമാകുന്ന ഗുഹയില്‍ 
ഒളിഞ്ഞിരിക്കുന്ന കാരണംകൊണ്ടുതന്നെ അദ്ദേഹം ഗുപ്തച 
രന്‍ എന്നപേരില്‍ പ്രസിദ്ധനായിത്തീര്‍ന്നിരിക്കുന്നു. എത്ര 
മാത്രം ഇളകുന്നതും ചലിക്കുന്നതും ശ്വസിക്കുന്നതും കണ്ണട 
യ്ക്കുന്നതും തുറക്കുന്നതുമായ ജീവികളുണ്ടോ അവയെല്ലാ 
ത്തിന്റേയും സമുദായം ഈ പരമേശ്വരനില്‍ത്തന്നെ സ്ഥിതി 
ചെയ്യുന്നു. അഖിലത്തിന്റേയും അശ്രയസ്ഥാനം ഈ പരത്മാ 
വാകുന്നു. നിങ്ങള്‍ ഇദ്ദേഹത്തെ അറിയുവിന്‍. ഇദ്ദേഹം 
സത്തും അസത്തും അതായത്‌ കാര്യവും കാരമവും അതു 
പോലെ പ്രകടവും അപ്രകടവും എല്ലാമാകുന്നു. എല്ലാ വിധ 
ത്തിലും വരണയോഗ്യവും അത്യന്തം ശ്രേഷ്ഠവും തഥാ സമ 
സ്തജീവികളുടേയും ബുദ്ധിക്ക്‌ അപ്പുറവും ആകുന്നു; അതാ 
യത്‌ ബുദ്ധിദ്വാരാഅജ്ഞേയമാകുന്നു. 


സംബന്ധം- അതേ പരബ്രഹ്മ പരമേശ്വരന്‍രെ തത്വത്തെ മന 
സ്തിലാക്കുന്നതിനുവേണ്ടി വീണ്ടും അദ്ദേഹത്തിന്റെ സ്വരൂ 
പത്തെ മറ്റു വാക്കുകളില്‍ക്കൂടി വര്‍ണ്ണിക്കുന്നു- 


2. യദര്‍ച്ചിമദ്യണുഭ്യോ/ണു ച യസ്മിംല്ലോകാ 
നിഹിതാ ലോകിനശ്ച. തദേതദക്ഷരം ബ്രഹ്മ സ 
പ്രാണസ്തദുവാങ്മനഃ തദേതത്സത്യം തദമൃതം 
തദ്വേദ്ധവ്യം സോമ്യവിദ്ധി. 


യാതൊരു പരബ്രഹ്മപരമേശ്വരന്‍ അത്യന്തം ദേദീപ്യമാന 
പ്രകാശരൂപമാകുന്നുവോ യാതൊന്നു സൂക്ഷ്മത്തിലും അതി 
സൂക്ഷ്മമായിരിക്കുന്നുവോമാന പ്രാകാശരൂപമാകുന്നുവോ 
യാതൊന്നു സൂക്ഷ്മത്തിലും അതിസൂക്ഷമമായിരിക്കുന്നുവോ 
യാതൊന്നില്‍ സമസ്തലോകങ്ങളും അതുകളിലെ എല്ലാ ജീവ 
ജാലങ്ങളും സ്ഥിതിചെയ്യുന്നുവോ അതാതത്‌ ഇവയെല്ലാം 
യാതൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവൊ അതുതന്നെ എല്ലാത്തി 
ന്റേയും ജീവന്‍ ദാതാവായ പ്രാണന്‍, അതുതന്നെ എല്ലാറ്റി 
ന്റേയും വാണിയും മനസ്സും അതായത്‌ അഖിലജഗത്തി 
ന്റേയും ഇന്ദ്രിയങ്ങളും അന്തഃകരണരുൂപത്തില്‍ പ്രകടമായിരി 
ക്കുന്നതും. അതുതന്നെ പരമരസത്യവും-അമൃതവും അവിനാ 
ശിയായ തത്വവും ആകുന്നു. പ്രിയപ്പെട്ട ശൌനക, ഭേദിക്കപ്പെ 
ടുവാന്‍ യോഗ്യമായ ആ ലക്ഷ്യത്തെ നീ ഭേദിക്കു,അതായത്‌ 
ഇനി പറയപ്പെടുന്ന പ്രകാരങ്ങളില്‍ക്കൂടി സാധനചെയ്ത്‌ തന്മ 


യമായിത്തീരു. 


സംബന്ധം- ലക്ഷ്യത്തെ ഭേദിക്കുന്നതിന്‌ അമ്പും വില്ലും 
വേണം. അതിനാല്‍ ഈ രൂപകത്തിന്റെ പൂര്‍ണ്ണതയ്ക്കുവേണ്ടി 


എല്ലാ സാമഗ്രികളേയും വര്‍ണ്ണിക്കുന്നു. 


K 


3. ധനുഗ്ൃ-ഹീത്വയപനിഷദം മഹാസ്രം 
ശരം ഹ്യുപാസാനിശിതം സംധയീത 
ആയമ്യ തദ്‌ ഭാവഗതേന ചേതസാ 


ലക്ഷ്യം തദേവാക്ഷരം സോമ്യ വിദ്ധി. 


എപ്രകാരം ഒരു ബാണത്തെ ലക്ഷ്യത്തിലേക്കയക്കുന്നതി 
നുമുമ്പായി അതിന്റെ മുനയെ ചാണയില്‍ ഉരച്ചു മൂര്‍ച്ചകൂട്ടു 
കയും അതിന്മേലുള്ള തുരുമ്പുകള്‍ എല്ലാം കളഞ്ഞ്‌ ഉജ്ജ്വ 
ലയും തിളക്കവും ഉള്ളതാക്കിത്തീര്‍ക്കുകയും ചെയ്യുന്നുവോ 
അത്രേപകാരം തന്നെ ആത്മരൂപമാകുന്ന ശരത്തെ ഉപാസന 
ദ്വാരാ നിര്‍മ്മലവും ശുദ്ധവുമാക്കി അതിനെ പ്രണവരൂപമാകുന്ന 
ധനുസ്സില്‍ നന്നായി തൊടുത്തുവിടണം; അതായത്‌ ആത്മാ 
വിനെ പ്രണവത്തിന്റെ ഉച്ചാരണത്തിലും അതിന്റെ അര്‍ത്ഥരു 
പമായ പരമാത്മചിന്തയിലും സമ്യക്കായവിധത്തില്‍ വ്യാപ്യ 
തമാക്കണം. അതിനുശേഷം യാതൊരുവിധത്തില്‍ ധനു 
സ്സിനെ സര്‍വ്വശക്തികളോടുകുടി വലിച്ചു ബാണത്തെ ലക്ഷ്യ 
ത്തിലേക്കുവിടുന്നുവോ തല്‍ക്കാരണത്താല്‍ അതിനു 
ലക്ഷ്യത്തെ പൂര്‍ണ്ണമായും ഭേദിക്കുവാന്‍ കഴിയുന്നു. അതേ 
പ്രകാരംതന്നെ ഇവിടെ ഭാവപൂര്‍ണ്ണചിത്തത്തോടുകൂടി ഓംകാ 
രത്തിന്റെ ഉച്ചാരണം അത്യധികം നീട്ടിയും അതിന്റെ 
അര്‍ത്ഥത്തെ പ്രഗാഡമായി സുദീര്‍ഘകാലം ചിന്തിക്കുന്ന 
തിനും പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട്‌ ആത്മാവ്‌ നിശ്ചിത 
രൂപത്തോടുകൂടി അവിനാശിയായ പരമാത്മാവില്‍ പ്രവേശിക്കു 
കയും അതുമായി താദാത്മ്യം പ്രാപിച്ച്‌ അവിചലസ്ഥിതി പ്രാപി 
ക്കുകയും ചെയ്യും. ഓംകാരത്തിന്റെ പ്രേമപൂര്‍ണ്ണമായുള്ള 
ഉച്ചാരണവും അതുപോലെ അതിന്റെ അര്‍ത്ഥരുപമായ പരമാ 
ത്മാവിന്റെ പ്രഗാഡ്മമായ ചിന്തയും അദ്ദേഹത്തെ പ്രാപിക്കുന്ന 
തിനുള്ള സര്‍വ്വോത്തമമായ ഉപായമാകുന്നു. 


സംബന്ധം - പൂര്‍വ്വമന്ത്രത്തിൽപറഞ്ഞ രൂപകത്തെ ഇവിടെ 
സ്പഷ്ടമാക്കുന്നു. 


4. പ്രണവോ ധനുഃ ശരോ ഹ്യാത്മാ ബ്രഹ്മ 
തല്ലക്ഷ്യമുച്യതേ 
അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്‌. 


മുകളില്‍ പറഞ്ഞ രൂപകത്തില്‍ പരമേശ്വരന്റെ വാചകമായ 
പ്രണവം (ഓംകാരം) ധനുസ്സും ഈ ജീവാത്മാവു ശരീരവും 
പരബ്രഹ്മ പരമേശ്വരന്‍ ലക്ഷ്യവും ആകുന്നു. തല്‍പരതയോ 
ടുകൂടി അദ്ദേഹത്തെ ഉപാസിക്കുന്ന സാധകന്‍ വഴിയായി 
മാത്രമേ ആ ലക്ഷ്യം ഭേദിക്കപ്പെടുവാന്‍ സാധിക്കുന്നുള്ളൂ. അതി 
നാല്‍ ഹേ സോമ്യ, നിനക്കു പൂര്‍വ്വോക്തമായ രൂപത്തില്‍ ആ 
ലക്ഷ്യത്തെ ഭേദിച്ചു ബാണത്തേപ്പോലെതന്നെ അതില്‍ തന്മയ 
മായിത്തീരണം. 


സംബന്ധം- വീണ്ടും പരമേശ്വരന്റെ സ്വരൂപത്തെ വര്‍ണ്ണിച്ചു 
കൊണ്ട്‌ പ്രമാദരഹിതനും വിരക്തനുമായി അതിനെ ഗ്രഹിക്കു 
ന്നതിനുവേണ്ടി ശ്രുതി പറയുന്നു. 

5. യസ്മിന്‍ ദ്യനഃ പൃഥിവീ ചാന്തരിക്ഷ 


മോതം മനഃ സഹ പ്രാണൈശ്ച സര്‍വ്വൈഃ 


തമേവൈകം ജാനഥ ആത്മാനമന്യാ 


വാചോ വിമുഞ്ചഥാമൃതസൈ്യൈഷ സേതു. 


യാതൊരു പരബ്രഹ്മ പരമാത്മാവില്‍ സ്വര്‍ഗ്ഗവും പൃഥ്വിയും 
അവയുടെ ഇടയ്ക്കുള്ള സമ്പൂര്‍ണ്ണ ആകാശവും അതുപോലെ 
സമസ്ത പ്രാണനും ഇന്ദ്രിയയുക്തമായ മനസ്സും ബുദ്ധിരൂപ 
മായ അന്തഃകരണവും എല്ലാം രടുംപാവും പോലെയാകുന്നു, 
അതേ ഏക സര്‍വ്വാത്മാവായ പരമേശ്വരനെ നീ പൂര്‍വ്വോക്ത 
മായ ഉപായദ്വാരാ അറിയു. മറ്റെല്ലാ കാര്യങ്ങളേയും, ഗ്രാമ്യ 
ചര്‍ച്ചകളെ, സര്‍വ്വഥാ ഉപേക്ഷിച്ചു കളയൂ. ഇവയെല്ലാം നിന്റെ 
സാധനകള്‍ക്കു തടസ്സങ്ങളാകുന്നു. അതിനാല്‍ അവയോടു 
സര്‍വ്വഥാ വിരക്തനായി സാധനകളില്‍ തല്‍പ്പരനായിത്തീരുക. 
ഇതുതന്നെ അമൃതത്തിന്റെ പാലം അതായത്‌, സംസാരസമുദ്ര 
ത്തില്‍ക്കൂടി അക്കരെകടന്ന്‌ അമൃതസ്വരൂപമായ പരമാത്മാ 
വിനെ പ്രാപിക്കുന്നതിനുള്ള പാലം. 


സംബന്ധം - വീണ്ടും പരമേശ്വരന്റെ സ്വരൂപത്തെ വര്‍ണ്ണിച്ചു 
കൊണ്ട്‌ അതിന്റെ പ്രാപ്തിക്കായുള്ള സാധനകളെപ്പറ്റി പറയു 
ന്നൂ. 


6. അരാ ഇവ രഥനാഭന സംഹതാ യത്ര നാഡ്യഃ 
സ ഏഷോ/ ന്തശ്ചരതേ ബഹുധാ ജായമാനഃ 
ഓമിത്യേവം ധ്യായഥ ആത്മാനം 


സ്വസ്തി വഃ പാരായ തമസഃ പരസ്താത്‌. 


എപ്രകാരം രഥചക്രത്തിന്റെ കേന്ദ്രത്തില്‍ കണങ്കാലുകള്‍ 
ഘടിപ്പിച്ചിരിക്കുന്നുവോ അതേപ്രകാരത്തില്‍ ശരീരത്തിന്റെ 
എല്ലാ നാഡികളും യാതൊരു ഹൃദയത്തില്‍ ഏക്രത സ്ഥിതമാ 
യിരിക്കുന്നുവോ അതേ ഹൃദയത്തില്‍ നാനാ രൂപങ്ങളില്‍ പ്രക 
ടമാക്കുന്ന പരബ്രഹ്മപരമാത്മാവ്‌ അന്തര്യാമിരൂപത്തില്‍ വസി 
ക്കുന്നു. ഇവയെല്ലാത്തിന്റേയും ആത്മാവ്‌ പുരുഷോത്തമന്റെ 
“ഓം” കാരത്തിന്റെ ഉച്ചാരണത്തോടുകുടി നിരന്തരമായി ധ്യാനി 
ച്ചുകൊണ്ടു വസിക്കൂ. ഇപ്രകാരം പരമാത്മാവിന്റെ ഓംകാരജ 
പവും അതിന്റെ അര്‍ത്ഥഭൂതമായ പരമാത്മാവിനെ ധ്യാനിച്ചു 
കൊണ്ട്‌ വസിക്കുന്നതില്‍നിന്നും നിങ്ങള്‍ ആ പരമാത്മാവിനെ 
പ്രാപിക്കുവാന്‍ സമര്‍ത്ഥരായിത്തീരും. യാതൊരുത്തന്‍ 
അജ്ഞാനാന്ധകാരത്തില്‍നിന്നും സര്‍വ്വഥാ അതീതനായും 
സംസാരസാഗരത്തിന്റെ അക്കരെയും ആയിരിക്കും. 
“നിങ്ങള്‍ക്കു മംഗളമുണ്ടാകട്ടെ” ഇപ്രകാരം ആചാര്യന്‍ ഉപ 
ര്യുക്ത വിധികളാല്‍ സാധന അനുഷ്ഠിക്കുന്ന ശിഷ്യന്മാരെ 
ആശീര്‍വ്വദിക്കുന്നു. 
സംബന്ധം - വീണ്ടും പരമേശ്വരന്റെ സ്വരൂപത്തെത്തന്നെ 
വര്‍ണ്ണിക്കുന്നു. 

7. യഃ സര്‍വ്വജ്ഞഃ സര്‍വവിദ്‌ യസ്യൈഷ 

മഹിമാഭൂവി 


ദിവ്യേ ബ്രഹ്മപുരേ ഹ്യേഷ വ്യോമ്ന്യാത്മാ 


പ്രതിഷ്ഠിതഃ 
മനോമയ പ്രാണശരീരനേതാ 


പ്രതിഷ്ഠി തോ? ന്നേ ഹൃദയം സംനിധിയായ 


K 


തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാ 
ആനന്ദരൂപമമൃതം യദ്‌ വിഭാതി. 


യാതൊരു പരബ്രഹ്മം പരമേശ്വരന്‍ സര്‍വ്വജ്ഞനും - എല്ലാ 
മറിയുന്നവനും - എല്ലാഭാഗത്തുമുള്ള എല്ലാറ്റിനേയും നന്നാ 
യിട്ടറിയുന്നവനും ആകുന്നു, അതായത്‌ ദേശകാലങ്ങള്‍ അദ്ദേ 
ഹത്തിന്റെ ജ്ഞാനശക്തിയെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ 
ആശ്ചര്യമഹിമ ജഗത്തില്‍ പ്രത്യക്ഷമാണ്‌. അഖിലത്തിന്റേയും 
ആത്മാവായ പരമേശ്വരന്‍ പരമവ്യോമം എന്ന നാമത്താല്‍ 
പ്രസിദ്ധമായ ദിവ്യാകാശരൂപമായ ബ്രഹ്മലോകത്തില്‍ സ്വരൂ 
പവാനായി സ്ഥിതിചെയ്യുന്നു. എല്ലാ ജീവികളുടേയും 
പ്രാണനും ശരീരവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമേ 
ശ്വരന്‍ മനസ്സില്‍ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട്‌ മനോമയന്‍ 
എന്നു വിളിക്കപ്പെടുന്നു. എല്ലാ ജീവികളുടേയും ഹൃദയകമല 
ത്തിനാശ്രയം നല്‍കിക്കൊണ്ട്‌ അന്നമയമായ സ്ഥൂലശരീര 
ത്തില്‍ പ്രതിഷ്ഠിതനായിരിക്കുന്നു. ആനന്ദമയനായി അവിനാ 
ശിയായി സര്‍വ്വത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ പരബ്ര 
ഹ്മത്തെ ബുദ്ധിമാന്മാരായ ആളുകള്‍ വിജ്ഞാനം വഴിയായി 
പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 


സംബന്ധം- ഇനി പരമാത്മാവിന്റെ ജ്ഞാനഫലം പറയുന്നു. 


8. ഭിദ്ൃയതേ ഹൃദയഗ്രന്ഥി ശ്ഛിദ്യന്തേ 
സര്‍വ്വസംശയാഃ 


ക്ഷീയന്തേ ചാസ്യ കര്‍മ്മാണി തസ്മിന്‍ദൃഷ്ടേ 
പരാവരേ. 


കാര്യകാരണ സ്വരൂപനായ ആ പരമാത്മ പുരുഷോത്തമന്റെ 
തത്വത്തെ ഗ്രഹിക്കുന്നതിനുമേല്‍, ഈ ജഡശരീരത്തെത്തന്നെ 
തങ്ങളുടെ സ്വരൂപമെന്നു വിശ്വസിക്കുന്ന ജീവികളുടെ ഹൃദ 
യത്തിലെ അവിദ്യാരൂപമായ കെട്ടഴിഞ്ഞു പോകുന്നു. മാത്രമ 
ല്ല, അവരുടെ എല്ലാ സംശയങ്ങളും അറ്റുപോകയും സമസ്ത 
ശുഭാശുഭകര്‍മ്മങ്ങളും നശിക്കുകയും ചെയ്യുന്നു. അതായത്‌ 
ആ ജീവി എല്ലാ ബന്ധനങ്ങളില്‍ നിന്നും മുക്തനായിട്ട്‌ പരമാ 
നന്ദസ്വരൂപനായ പരമേശ്വരനെ പ്രാപിക്കുന്നു. 


സംബന്ധം - ആ പരബ്രഹ്മത്തിന്റെ സ്ഥാനം, സ്വരൂപം, മഹിമ 
ഇവയെ വര്‍ണ്ണിക്കുന്നു. 
9. ഹിരണ്‍മയേ പരേ കോശേ വിരജം 
ബ്രഹ്മ നിഷ്കലം 


തച്ഛശുശ്രം ജ്യോതിഷാം ജ്യോതിസ്തദ്യദാത്മ 
വിദോവിദുഃ 


നിര്‍മ്മലനും നിര്‍വ്വികാരനും അവയവരഹിതനും ആയ 
അഖണ്ഡപരമാത്മാവ്‌ പ്രകാശമയമായ പരമാധമത്തില്‍ വിരാ 
ജിക്കുന്നു. അദ്ദേഹം സര്‍വ്വഥാ വിശുദ്ധനും എല്ലാ പ്രകാശയു 
ക്തങ്ങളായ പദാര്‍ത്ഥങ്ങളുടയും പ്രകാശവും ആകുന്നു. അദ്ദേ 
ഹത്തെ ആത്മജ്ഞാനികളായ മഹാത്മാക്കള്‍ മാത്രം അറിയുന്നു 
10. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം 
നേമാ വിദ്യുതോ ഭാന്തി കതോ/ യമഗ്നിഃ 
തമേവ ഭാന്തമനുഭാതി സര്‍വം 


തസ്യ ഭാസാ സര്‍വ്വമിദം വിഭാതി. 


ft 


ആ സ്വയംപ്രകാശം പരമാനന്ദ സ്വരൂപനായ പരമേശ്വരന്റെ 
സമീപം സൂര്യന്‍ പ്രകാശിക്കുന്നില്ല. സൂര്യപകാസത്തില്‍ 
മിന്നാമിനുങ്ങിന്റെ പ്രകാസം ലുപ്തമായിത്തീരുന്നതുപോലെ 
സൂര്യതേജസ്സും ആ അസീമതേജസ്സിന്റെ മുമ്പില്‍ നിഷ്പ്രഭ 
മായിത്തീരുന്നു. ചന്ദ്രനും താരാഗണങ്ങളും വിദ്യുത്തും 
അവിടെ പ്രകാശിക്കുന്നില്ല, പിന്നെ ഈ ലോകത്തിലെ 
അഗ്നിയുടെ കാര്യം എന്തിനു പറയുന്നു. എന്നുകൊണ്ടെന്നാല്‍ 
പ്രകൃതജഗത്തില്‍ പ്രകാശ സ്വഭാവത്തോടുകൂടിയതത്വങ്ങളെ 
ല്ലാംതന്നെ പരബ്രഹ്മ പരമേശ്വരന്റെ പ്രകാശശക്തിയുടെ 
അംശത്തെ ലഭിച്ചിട്ടുപ്രകാശിക്കുന്നു. അവയ്ക്ക്‌ തങ്ങളുടെ പ്രകാ 
ശകന്‍രെ സമീപം തങ്ങളുടെ പ്രകാശം എങ്ങനെ വ്യാപിപ്പിക്കു 
വാന്‍ കഴിയും? ഈ സമ്പൂര്‍ണ്ണജഗത്ത്‌ ജഗദാതാമാവായ പുരു 
ഷോത്തമന്റെ പ്രകാശത്തില്‍നിന്നും അഥവാ പ്രകാശത്തിന്റെ 


ഒരു ക്ഷുദ്രാംസംകൊണ്ടു പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. 


“ബ്രഫ്മവേദമമൃദം പുരസ്താദ്ര്രഹ്മ പശ്ചാ 
ദ്ബഹ്മ ദക്ഷിണതശ്ചോത്തരേണ 


അധശ്ചോര്‍ധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം 
വിശ്വമിദം വരിഷ്ഠം. 


ഈ മന്ത്രത്തില്‍ പരമാത്മാവിന്റെ സര്‍വ്വവ്യാപകതയും 
സര്‍വ്വരൂപതയും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഈ അമരരൂപ 
നായ പരബ്രഹ്മ പരമാത്മാവുതന്നെ മുന്നിലും പിന്നിലും 
ഇടത്തും വലത്തും ഉള്ളിലും പുറത്തും മുകളിലും താഴെയും 
സര്‍വ്വത്ര വ്യാപിച്ചിരിക്കുന്നു. ഈ വിശ്വബ്രഹ്മാണ്ഡത്തിന്റെ 
രൂപത്തില്‍ ഈ സര്‍വ്വശ്രേഷ്ഠ ബ്രഹ്മം കാണപ്പെട്ടുകൊണ്ടി 
രിക്കുന്നു. 


തൃതീയമുണ്ഡകം 
പ്രഥമകാണ്ഡം 


1. ൫10 സുപര്‍ണ്ണാ സയുജാ സഖായാ 
സമാനം വൃക്ഷം പരിഷസ്വജാതേ 
തയോരന്യാഃപിപ്പലം സ്വാദ്വത്ത്യ- 


നശ്നന്നന്യോ അഭിചാകശീതി. 


ഗീതയില്‍ എപ്രകാരം ജഗത്തിനെ അശ്വത്ഥവൃക്ഷമായി 
വര്‍ണ്ണിക്കപ്പെട്ടിരിക്കുന്നുവോ അതേപ്രകാരം തന്നെ ഈ മന്ത്ര 
ത്തില്‍ ശരീരത്തെ വടവൃക്ഷമായും ജീവാത്മാവിനേയും പര 
മാത്മാവിനേയും പക്ഷിയുടെ രൂപമായും വര്‍ണ്ണിച്ചിരിക്കുന്നു. 
ഇതുപോലെ തന്നെയുള്ള വര്‍ണ്ണനം കഠോപനിഷത്തിലും ഗുഹ 
യില്‍ പ്രവിഷ്ടമായ പ്രകാശവും ഛായയും എന്ന പേരില്‍ 
വന്നിട്ടുണ്ട്‌. ആശയം രണ്ടുസ്ഥലത്തും പ്രായേണ ഒന്നുതന്നെ. 
ഈ മനുഷ്യശരീരം വൃക്ഷംപോലെയാകുന്നു. ഈശ്വരനും 
ജീവാത്മാവും സദാ ഒന്നിച്ചുവസിക്കുന്ന രണ്ടു കൂട്ടുപക്ഷിക 
ളാകുന്നു. അവര്‍ ശരീരരൂപമാകുന്ന ഈ വൃക്ഷത്തില്‍ ഒന്നി 
ച്ചുതന്റെ ഹൃദയരൂപമാകുന്ന പൊത്തില്‍ നിവസിക്കുന്നു. ഈ 
രണ്ടില്‍ ഒന്നായ ജീവാത്മാവ്‌ ആ വൃക്ഷത്തിന്റെ ഫലരുപമായ 
സ്വന്തം കര്‍മ്മഫലങ്ങളെ അതായത്‌ പ്രാരബ്ധാനുസരണമായി 
പ്രാപ്തങ്ങളാകുന്ന സുഖദുഃഖങ്ങളെ ആസക്തിയോടും വിദ്വേ 


ഷത്തോടുംകൂടി അനുഭവിക്കുന്നു.അടുത്തതു ഈശ്വരന്‍ ആ 
കര്‍മ്മഫലങ്ങളോടുംകൂടി അനുഭവിക്കുന്നു. അടുത്തതു ഈശ്വ 
രന്‍ ആ കര്‍മ്മഫലങ്ങളോട്‌ യാതൊരു പ്രകാരത്തിലും ലേശ 
മാത്രമായിപ്പോലും ബന്ധംപുലര്‍ത്താതെ കേവലം കണ്ടുകൊ 
ണ്ടുമാത്രമിരിക്കുന്നു. 


2. സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ/ 
നീശയാ ശോചതി മുഹ്യമാനഃ 

ജൂഷ്ടം യദാ പശ്യത്യന്യമീശ- 

മസ്്യ മഹിമാനമിതി വീതശോകഃ. 


നേരത്തെ വര്‍ണ്ണിക്കപ്പെട്ടിരുന്ന ശരീരരൂപമാകുന്ന ഒരേവ്യ 
ക്ഷത്തില്‍ ഹൃദയാകുന്ന മാളത്തില്‍ വസിക്കുന്ന ഈ ജീവാ 
ത്മാവ്‌ തന്നോടുകൂടി വസിക്കുന്ന പരമസുഹൃത്തായ പരമേ 
ശ്വരനെ നോക്കാതെയും ശരീരത്തില്‍ത്തന്നെ ആസക്തനായി 
അതില്‍ത്തന്നെ നിമഗ്നനായി അതായത്‌ ശരീരത്തോട്‌ അഭേദ്യ 
മായ മമതപുലര്‍ത്തി അതുവഴി ലഭ്യമാകുന്ന ഭോഗസുഖങ്ങളെ 
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുവരെ അസമര്‍ത്ഥരൂപമായ ദീന 
തയില്‍ മോഹിതമായി നാനാ പ്രകാരത്തിലുള്ള ദുഃഖങ്ങളെ 
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവല്‍ കൃപയാല്‍ തന്നില്‍ 
നിന്നും ഭിന്നവും നിത്യവും തന്റെ സമീപത്തുതന്നെ വസിക്കു 
ന്നവനും പരമസഹൃദയനും പരമപ്രിയനും ഭക്തന്മാരാല്‍ 
സേവിതനുമായ ഈശ്വരനേയും ജഗത്തില്‍ ഭിന്നഭിന്നരീതിക 
ളില്‍ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശ്ചര്യ 
മയിയായ മഹിമയേയും പ്രത്ൃക്ഷമായനുഭവിക്കുമ്പോള്‍ 
അവന്‍ തല്‍ക്ഷണം തന്നെ ശോകരഹിതനായിത്തീരുന്നു. 


സംബന്ധം - ഈശ്വരസ്വരൂപത്തെ വര്‍ണ്ണിച്ചുകൊണ്ട്‌ അദ്ദേ 
ഹത്തെ തിരിച്ചറിയുന്നതുകൊണ്ടുണ്ടാകുന്ന ഫലത്തെ വര്‍ണ്ണി 
ക്കുന്നു. 

3. യദാ പശ്യഃ പശ്യതേ രുക്മവര്‍ണ്ണം 

കര്‍ത്താരമീശം പുരുഷം ബ്രഹ്മയോനിം. 

തദാ വിദ്വാന്‍ പുണ്യപാപേ വിധൂയ 


നിരഞ്ജനഃ പരമം സാമ്യമുപൈതി. 


മുന്‍ പറഞ്ഞ രീതിയില്‍ പരമേശ്വരന്റെ ആശ്ചര്യമയിയായ 
മഹിമയുടെ നേരേ ദൃഷ്ടിപതിപ്പിച്ചുകൊണ്ട്‌ അദ്ദേഹത്തിനഭി 
മുഖമായിപ്പോകുന്ന ജീവാത്മാവ്‌ അഖിലത്തിന്റേയും നിയ 
ന്താവും (്രഹ്മാവിന്റെ പോലും ആദികാരണനും സമ്പൂര്‍ണ്ണ 
ജഗത്തിനെ സൃഷ്ടിച്ചവനും ആയ ദിവ്യപ്രകാശ സ്വരൂപ പരമ 
പുരുഷപരമേശ്വരനെ സാക്ഷാത്ക്കരിക്കുമ്പോള്‍ അവന്‍ തന്റെ 
പുണ്യപാപകര്‍മ്മങ്ങളെ സമൂലം നശിപ്പിച്ച്‌ അവയില്‍നിന്നും 
സര്‍വ്വഥാ ബന്ധരഹിതനായി പരമനിര്‍മ്മലനായി പരമപുരു 
ഷനെ പ്രാപിക്കുന്നു. 


4. പ്രാണോ ഹ്യേഷ യഃ സര്‍വ്വഭൂതൈര്‍വിഭാതി 
വിജാനന്‍ വിദ്വാന്‍ ഭവതേ നാതിവാദീ 
ആത്മക്രീഡ ആത്മരതിഃ ക്രിയാവാ 


നേഷ ബ്രഹ്മവിദ്വാം വരിഷ്ഠഃ 


സര്‍വ്വവ്യാപിയായ ഈ പരമേശ്വരന്‍തന്നെ അഖിലത്തി 
ന്റേയും പ്രാണനാകുന്നു; ശരീരത്തിന്റെ എല്ലാ ചേഷ്ടകളും 
പ്രാണന്‍ മൂലം സംഭവിക്കുന്നതുപോലെതന്നെ വിശ്വത്തില്‍ 
എല്ലാം ഈ പരമാത്മാവിന്റെ ശക്തികൊണ്ടു സംഭവിച്ചുകൊ 
ണ്ടിരിക്കുന്നു. എല്ലാ ജീവികളിലും അദ്ദേഹത്തിന്റെ പ്രകാശം 
ഉണ്ട്‌. അദ്ദേഹവും ആ ജീവികളില്‍കൂടി പ്രകാശിച്ചുകൊണ്ടി 
രിക്കുന്നു. ഈ സംഗതി ഗ്രഹിച്ചിട്ടുള്ള ജ്ഞാനികളായ ഭക്ത 
ന്മാര്‍ ഒരിക്കലും അഹങ്കാരത്തോടുകൂടി പെരുമാറുന്നില്ല. എന്തു 
കൊണ്ടെന്നാല്‍ അവന്റെ ഉള്ളില്‍ സര്‍വ്വവ്യാപകനായ ആ പര 
മേശ്വരന്റെ ശക്തി സ്ഥിതിചെയ്യുന്നു എന്ന വനറിയുന്നു. പിന്നെ 
അവനെന്തിനഹങ്കരിക്കുന്നു? അവനാകട്ടെ ലോകനന്മയ്ക്കു 
വേണ്ടി ഭഗവദാജ്ഞാനുസരണം തന്റെ വര്‍ണ്ണാശ്രമത്തിന്നനു 
കൂലമായിട്ടുള്ള കര്‍മ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട്‌ എല്ലാത്തി 
ന്റേയും ആത്മാവായ അന്തര്യാമി ഭഗവാനില്‍ ക്രീഡിക്കുന്നു. 
അവന്‍ സദാ ഭഗവാനുമായി രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങ 
നെയുള്ള ഭഗവദ്ഭക്തന്‍ ബ്രഹ്മജ്ഞാനികളില്‍ അതിശ്രേഷ്ഠനാ 
കുന്നു. ഗീതയിലും വാസുദേവരൂപത്തെ ദര്‍ശിക്കുന്ന ജ്ഞാനി 
കളായ ഭക്തന്മാരെ മഹാത്മാക്കള്‍ എന്നു പറയപ്പെടുന്നു. 


സംബന്ധം - ആ പരമാത്മാവിന്റെ പ്രാപ്തിക്കുള്ള സാധനകളെ 
വിവരിക്കുന്നു - 


5. സത്യേന ലഭ്യസ്തപസാ ഹ്യേഷ ആത്മാ 
സമൃഗ്‌ ജ്ഞാനേന ബ്രഹ്മചര്യേണനിത്യം 
അന്തഃശരീരേ ജ്യോതിര്‍മ്മയോ ഹി ശുഭ്രോ 


യം പശ്യന്തിയതയഃ ക്ധീണദോഷാഃ. 


അഖിലത്തിന്റേയും ശരീരാന്തര്‍ഭാഗത്തു, ഹൃദയത്തില്‍, 
വിരാജിച്ചുകൊണ്ടിരിക്കുന്ന പരമവിശുദ്ധനും പ്രകാശമായ 
ജ്ഞാനസ്വരൂപനുമായ പരബ്രഹ്മ പരമാത്മാവിനെ എല്ലാ ദോഷ 
ങ്ങളില്‍നിന്നും രഹിതനായ പ്രയത്നശീലനായ സാധകനു 
മാത്രമേ അറിയുവാന്‍ സാധിക്കൂ. സദാ സത്യഭാഷണം തപശ്ച 
ര്യ, സംയമം, സ്വാര്‍ത്ഥത്യാഗം, ബ്രഹ്മചര്യപാലനം ഇവയില്‍ 
നിന്നുല്‍പ്പന്ന മാകുന്ന യഥാര്‍ത്ഥ ജ്ഞാനം വഴിമാത്രമേ ആ പര 
മാത്മാവിനെ പ്രാപിക്കുവാന്‍ കഴിയുന്നുള്ളൂ. ഇതിനെല്ലാം വിരു 
ദ്ധമായി യാതൊരുത്തന്‍ ഭോഗങ്ങളില്‍ ആസക്തനായും ഭോഗ 
ങ്ങളുടെ പ്രാപ്തിക്കു വേണ്ടി നാനാവിധത്തിലുള്ള മിഥ്യാഭാഷ 
ണങ്ങള്‍ നടത്തിയും ആസക്തിവശാല്‍ നിയമപ്രകാരമുള്ള 
തന്റെ വീര്യത്തെ രക്ഷിക്കുവാന്‍ കഴിവില്ലാതെയും കഴിയുന്ന 
സ്വാര്‍ത്ഥപരായണനായ അവിവേകി മനുഷ്യന്‍ ആ പരമാത്മാ 
വിനെ അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ അവന്‍ അദ്ദേ 
ഹത്തെ ആശിക്കുന്നതേയില്ല. 


സംബന്ധം- പുമ്നവ്വോക്തങ്ങളായ സാധനകളില്‍ സത്യ 
ത്തിന്റെ മഹിമ വിവരിക്കുന്നു. 

6. സത്യമേവ ജയതി നാനൃതം 

സത്യേന പന്ഥാ വിതതോ ദേവയാനഃ 


യേനാക്രമന്തൃഷയോ ഹ്യാപ്തകാമാ 


യത്ര തത്‌ സത്യസ്ധ്യ പരമം നിധാനം. 


സത്യം വിജയിക്കുന്നു; കള്ളം വിജയിക്കുന്നില്ല. പരമ്‌ 
ത്മാവ്‌ സത്യസ്വരൂപനാകുന്നു. അതിനാല്‍ അദ്ദേഹത്തെ പ്രാപി 
ക്കുന്നതിന്‌ മനുഷ്യരില്‍ സത്യത്തെ പ്രതിഷ്ഠിക്കണം എന്നു 
താല്‍പ്പര്യം. പരമാത്മാവിനെ പ്രാപിക്കുന്നതിന്‌ സത്യം അനി 
വാര്യമായ ഒരു സാധനയാണ്‌. അതുപോലെ ലോകത്തില്‍ മറ്റു 
കാര്യങ്ങളിലും സത്യം മഹത്തായി വിജയിക്കുന്നു. മിഥ്യാഭാ 
ഷണം, ദംഭ്‌, കാപട്യം ഇവ കൊണ്ട്‌ ഉന്നതിയെ ആഗ്രഹിക്കു 
ന്നവര്‍ അവസാനം നിരാശരായിത്തീരുന്നു. മിഥ്യാഭാഷണം, 
മിഥ്യാചരണം ഇവ സത്യത്തിന്റെ മറവില്‍ നടത്തുന്നതുകൊണ്ട്‌ 
ചിലര്‍ അവയില്‍ ഏതാണ്ടു സത്യത്തിന്റെ അംശമുണ്ടെന്നു 
വിശ്വസിക്കുന്നു. അതില്‍നിന്നും അവര്‍ക്ക്‌ ക്ഷണികമായ 
അല്പസ്വല്പം ലാഭം ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാല്‍ 
അതിന്റെ പരിണാമം ശുഭമായിരിക്കുന്നില്ല. അവസാനം സത്യം 
സത്യമായും കളവു കളവായും തന്നെ അവശേഷിക്കുന്നു. 
അതിനാല്‍ ബുദ്ധിമാന്മാര്‍ സത്യഭാഷണത്തേയും സദാചാര 
ത്തേയും സ്വായത്തമാക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഭോഗവാ 
സനകള്‍ നഷ്ടപ്പെട്ട മഹര്‍ഷിഗണങ്ങള്‍ കടന്നുപോയ മാര്‍ഗ്ഗം 
എവിടെ അവസാനിച്ചിരിക്കുന്നുവോ അവിടെ പരമ ധാമമായ 
പരമാത്മാവ്‌ സ്ഥിതിചെയ്യുന്നു. അത്‌ പരമ ദേവ പരമാത്മാവിനെ 
പ്രാപിക്കുന്നതിനുള്ള സാധനാരൂപവും സത്യത്താല്‍ പരി 
പൂര്‍ണ്ണവുമായ ദേവയാനമാര്‍ഗ്ഗമാകുന്നു. അതില്‍ അസത്യഭാ 
ഷണവും, ദംഭും കാപട്യവും ആയ അസദാചണങ്ങള്‍ക്കു 


സ്ഥാനമില. 
ബ 


സംബന്ധം- ഉപര്യുക്തങ്ങളായ സാധനകളില്‍ക്കുടി പ്രാപ്യമാ 
കുന്ന പരമാത്മാവിന്റെ സ്വരൂപത്തെ വീണ്ടും വര്‍ണ്ണിക്കുന്നു - 


7. ബൃഹച്ച തദ്‌ ദിവ്യമചിന്ത്യരൂപം 
സൂക്ഷ്മാച്ച തത്സൂക്ഷ്മതരം വിഭാതി 
ദുരാത്‌ സുദൂരേ തദിഹാന്തികേ ച 


പശ്യത്വി ഹൈവ നിഹിതം ഗുഹായാം. 


പരബ്രഹ്മപരമാത്മാവ്‌ എല്ലാത്തിനേക്കാളും മഹാനും 
ദിവ്യനും അലരകികനും അചിന്ത്യ സ്വരൂപനും ആകുന്നു; 
അതായത്‌ അദ്ദേഹത്തിന്റെ സ്വരൂപം മനസ്സുവഴി ചിന്തിക്കപ്പെ 
ടുവാന്‍ കഴിയുന്നതല്ല. അതിനാല്‍ പരമാത്മാവിനെ പ്രാപിക്കു 
ന്നതിന്‌ മനുഷ്യര്‍ ശ്രദ്ധയോടും ഭക്തിയോടുംകൂടി പൂര്‍വ്വകഥിത 
മായ സാധനകളില്‍ വ്യാപൃതരായിരിക്കണം. ആ പരമാത്മാവ്‌ 
അചിന്ത്യനും അതുപോലെ സൂക്ഷ്മിതാസൂക്ഷ്മവും ആയിരു 
ന്നിട്ടും സാധകന്റെ ഹൃദയത്തില്‍ തന്റെ സ്വരൂപത്തെ സ്വയം 
്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. പരമാത്മാവ്‌ സര്‍വ്വത്ര പരി 
പൂര്‍ണ്ണനാകുന്നു. അദ്ദേഹം ഇല്ലാത്ത ഒരുസ്ഥാനവും ഒരിടത്തും 
അവശേഷിക്കുന്നില്ല. അതിനാല്‍ നാം എവിടംവരെ ദൂരത്തെ 
അറിയുന്നുവോ അദ്ദേഹം അതിനപ്പുറവും നമ്മുടെ ഏറ്റവും 
സമീപത്തും ഉള്ളില്‍ത്തന്നെയും വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. 
എന്തിനധികം, കാണുന്ന വരിലെല്ലാം തന്നെ അവരുടെ ഹൃദയ 
സ്വരൂപമാകുന്ന ഗുഹകളില്‍ അദ്ദേഹം ഒളിഞ്ഞിരിക്കുന്നു. 
അതുകൊണ്ട്‌ അദ്ദേഹത്തെ അന്വേഷിച്ചു മറ്റൊരിടത്തു പോകേ 
ണ്ട ആവശ്യമില്ല 


P 


fh 


N 


8. ന ചക്ഷുഷാഗൃഹ്യതേ നാപി വാചാ 
നാന്യൈര്‍ദേ വൈസ്തപസാ കര്‍മ്മണാ വാ 
ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വ- 


സ്തതസ്തു തം പശ്യതേ നിഷ്കലം ധ്യായമാനഃ 


ആ പരബ്രഹ്മത്തെ മനുഷ്യര്‍ക്ക്‌ കണ്ണുകളാല്‍ ദര്‍ശിക്കു 
വാന്‍ സാധ്യമല്ല; മാത്രമല്ല, വാണി മുതലായ മറ്റിന്ദരിയങ്ങള്‍ 
മൂലവും അദ്ദേഹം ഗ്രഹിക്കപ്പെടുന്നില്ല. അതുപോലെ നാനാവി 
ധത്തിലുമുള്ള തപശ്ചര്യകളാലോ കര്‍മ്മങ്ങളാലോ അദ്ദേ 
ഹത്തെ പ്രാപിക്കുവാന്‍ സാധിക്കുന്നതല്ല. അവയവരഹിതനും 
പരമവിശുദ്ധനുമായ ആ പരമാത്മാവിനെയാകട്ടെ മനുഷ്യന്‍ 
എല്ലാ ഭോഗസുഖങ്ങളിലും നിന്നു മുഖം തിരിച്ച്‌, ആഗ്രഹരഹി 
തനായി വിശുദ്ധമായ അന്തഃകരണം വഴിയായി നിരന്തരമുള്ള 
ധ്യാനംകൊണ്ട്‌ ജ്ഞാനത്തിന്റെ നിര്‍മ്മലതയില്‍ കുടി ദര്‍ശിക്കു 
വാന്‍ കഴിയുന്നു. അതിനാല്‍ ആ പരമാത്മാവിനെ പ്രാപിക്കു 
വാന്‍ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കില്‍ അവന്‍ സംസാ 
രഭോഗങ്ങളില്‍ നിന്നും സര്‍വ്വഥാ വിരക്തനായി, എല്ലാ 
അഭിലാഷങ്ങളും ത്യജിച്ച്‌ ഏകമാത്രനായ പരബ്രഹ്മ പരമാത്മാ 
വില്‍ത്തന്നെ (ഗ്രാപിക്കുന്നതിന്‌ അദ്ദേഹത്തിന്റെ ചിന്ത 
യില്‍ത്തന്നെ നിമഗ്നരായിരിക്കണം. 


സംബന്ധം - ഇനി ആ പരിശുദ്ധ പരമാത്മാവ്‌ എല്ലാ ഹൃദയ 
ങ്ങളിലും വസിക്കുന്നു. എന്നാല്‍ എല്ലാ ജീവികളിലും അദ്ദേ 
ഹത്തെ എന്തുകൊണ്ടറിയുന്നില്ല? ശുദ്ധമായ അന്തഃകരണത്തോ 
ടുകൂടിയ മനുഷ്യന്‍ എന്തറിയുന്നു? ഇതേപ്പറ്റി വിവരിക്കുന്നു 


9. ഏഷോ/ണുരാത്മാ ചേതസാ വേദിതവ്യോ 
യസ്മിന്‍ പ്രാണാഃ പഞ്ചധാ സംവിവേശ 
പ്രാണൈശ്ചിത്തം സര്‍വ്വമോതം പ്രജാനാം 


യസ്മിന്‍ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. 


യാതൊരു ശരീരത്തില്‍ പ്രാണന്‍, അപാനന്‍, വ്യാനന്‍, 
സമാനന്‍, ഉദാനന്‍ ഈ അഞ്ചുരീതികളിലുള്ള പ്രാണന്‍ പ്രവേ 
ശിച്ചു പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അതേ ശരീരത്തിന്റെ 
ഉള്ളില്‍ ഹൃദയത്തിന്റെ മദ്ധ്യഭാഗത്തായി ജ്ഞാതൃരൂപത്തില്‍ 
അറിയപ്പെടുന്ന ഈ സൂക്ഷ്മമായ ജീവാത്മാവും വസിക്കുന്നു. 
എന്നാല്‍ എല്ലാ ജീവികളുടേയും എല്ലാ അന്തഃ കരണങ്ങളും 
പ്രാണനോടുകൂടി യോജിച്ചു വര്‍ത്തിക്കുന്നു; അതായത്‌ ഈ 
പ്രാണനേയും ഇന്ദ്രിയങ്ങളേയും തൃപ്തിപ്പെടുത്തുന്ന തിനുണ്ടാ 
യിട്ടുള്ള നാനാപ്രകാരത്തിലുള്ള ഭോഗവാസനകളാല്‍ മലിനവും 
ക്ഷുബ്ധവുമായിക്കൊണ്ടിരിക്കുന്നു. ഇക്കാരണത്താല്‍ എല്ലാ 
മനുഷ്യര്‍ക്കും പരമാത്മാവിനെ അറിയുവാന്‍ സാധിക്കുന്നില്ല. 
അന്തഃകരണം വിശുദ്ധമായിക്കഴിഞ്ഞാല്‍ ജീവാത്മാവ്‌ എല്ലാ 
പ്രകാരത്തിലും സമര്‍ത്ഥമായിത്തീരുന്നു. അതിനാല്‍ ഭോഗങ്ങ 
ളില്‍നിന്നും വിരക്തനായി പരമാത്മ ചിന്തയില്‍ മുഴുകിയിരി 
ക്കുന്നു എങ്കില്‍ അപ്പോള്‍ അദ്ദേഹത്തെ പ്രാപിക്കുവാന്‍ സാധി 
ക്കുന്നു. മറിച്ച്‌ ഭോഗാഭിലാഷങ്ങളില്‍ ആസക്തമായിരിക്കുന്നു 
എങ്കില്‍ ആഗ്രഹിക്കുന്ന ഭോഗങ്ങളെ പ്രാപിക്കുന്നു. 


10. യം യം ലോകം മനസാ സംവിഭാതി 


വിശുദ്ധസത്ത്വഃ കാമയതേ യാംശ്ച കാമാന്‍ 


K 


തം തം ലോകം ജയതേ താംശ്ച കാമാം - 


സ്തസ്മാദാത്മജ്ഞ ൦ ഹൃര്‍ച്ചയേദ്‌ ഭൂതികാമഃ 


വിശുദ്ധമായ അന്തഃകരണത്തോടുകൂടിയ മനുഷ്യന്‍ ഭോഗ 
ങ്ങളില്‍നിന്നും സര്‍വ്വഥാ വിരക്തനായി നിര്‍മ്മലമായ അന്തഃ 
കരണത്തോടെ നിരന്തരമായി പരബ്രഹ്മ പരമേശ്വരനെ ധ്യാനി 
ക്കുന്നുവെങ്കില്‍ അപ്പോള്‍ അദ്ദേഹത്തെ പ്രാപിക്കുവാന്‍ 
അവനു കഴിയുന്നു. എന്നാല്‍ അവന്‍ സര്‍വ്വഥാ നിഷ്ക്കാമനാ 
യിരിക്കുന്നില്ലെങ്കില്‍ എന്തെല്ലാം ലോകാഭിലാഷങ്ങളെപ്പറ്റി 
ചിന്തിക്കുന്നുവോ അപ്രകാരം ഏതെല്ലാം ഭോഗങ്ങളെ ഇച്ഛിക്കു 
ന്നുവോ അതാതിന്റേതായ ലോകങ്ങളെ ജയിച്ചടക്കുന്നു, ആ 
ലോകങ്ങളില്‍ പോവുകയും അവിടുള്ള ഭോഗങ്ങളെ പ്രാപിക്കു 
കയും ചെയ്യുന്നു. അതിനാല്‍ ഐശ്വര്യത്തെ അഭിലഷിക്കുന്ന 
മനുഷ്യര്‍ ശരീരത്തില്‍നിന്നും ഭിന്നമായി ആത്മാവിനെ അറി 
യുന്ന അന്തഃകരണയുക്തമായ വിവേക പുരുഷനെ സേവിക്കു 
കയും സല്‍ക്കരിക്കുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാല്‍ 
അവന്‍ തനിക്കുവേണ്ടിയും മറ്റുള്ളവര്‍ക്കുവേണ്ടിയും എന്തെല്ലാം 
ആഗ്രഹിക്കുന്നുവവോ അത്‌ പൂര്‍ണ്ണമായി ഭവിക്കുന്ന 


ദ്വിതീയഖണ്ഡം 


സംബന്ധം - പൂര്‍വ്വപ്രകരണത്തില്‍ വിശുദ്ധാന്തഃകരണത്തോ 
ടുകൂടിയ സാധകന്റെ കഴിവിനെ വര്‍ണ്ണിക്കുന്നതിനുവേണ്ടി 

സംഗതിവശാല്‍ അഭിലാഷപൂര്‍ത്തിയുടെ കാര്യം പറയേണ്ട 

തായി വന്നു. അതുകൊണ്ടു നിഷ്ക്കാമഭാവത്തെ പ്രശംസിച്ചും 
സകാമഭാവത്തെ നിന്ദിച്ചുംകൊണ്ട്‌ വീണ്ടും പ്രകരണം ആരം 

ഭിക്കുന്നു. 


1. സ വൈദൈതത്‌ പരമം ബ്രഹ്മധാമ- 
യ്രത വിശ്വം നിഹിതം ഭാതി ശുഭ്രം 
ഉപാസതേ പുരുഷം യേ ഹൃകാമ- 


സ്തേ ശുക്രമേത ദതിവര്‍ത്തന്തി ധീരാഃ 


ഇങ്ങനെ യാതൊരുത്തനില്‍ ഈ സമ്പൂര്‍ണ്ണമായ ജഗത്ത്‌ 
സ്ഥിതിചെയ്യുന്നു എന്ന പ്രതീതിയുണ്ടാകുന്നുവോ ആ പരമ 
വിശുദ്ധനും പ്രകാസമയധാമസ്വരൂപനുമായ പരബ്രഹ്മപരമാ 
ത്മാവിനെ സമസ്തഭോഗങ്ങളിലുമുള്ള അഭിലാഷങ്ങളെ വെറു 
ത്തുപേക്ഷിച്ച്‌ നിരന്തരം അദ്ദേഹത്തെ ധ്യാനിച്ചു കഴിയുന്ന 
സാധകന്‍ മനസ്സിലാക്കുന്നു. യാതൊരുത്തന്‍ ആ പരമാത്മാ 
വിനെ ഉപാസിച്ചു കഴിയുന്നുവോ ഏക്രമാത്രനായ അദ്ദേഹത്തെ 
ത്തന്നെ ആഗ്രഹിക്കുന്നുവോ അവന്‍ പൂര്‍ണ്ണനിഷ്ക്കാമനായി 
ക്കഴിയുന്നു എന്ന കാര്യം നിശ്ചയമാകുന്നു. യാതൊരുവിധത്തി 
ലുമുള്ള അഭിലാഷങ്ങളിലും അവന്റെ മനസ്സ്‌ കുരുങ്ങുന്നില്ല. 
അതിനാല്‍ അവന്‍ ഈ രജോമയശരീരത്തെ ത്യജിച്ചു കഴിയു 
ന്നു. അവനു പുനര്‍ജ്ജന്മം ഉണ്ടാകുന്നില്ല. അതിനാല്‍ അവനെ 
ബുദ്ധിമാനെന്നു പറയുന്നു. എന്തുകൊണ്ടെന്നാല്‍ യാതൊരു 
ത്തന്‍ സാരവസ്തുവിനുവേണ്ടി അസാരവസ്തുക്കളെ ത്യജി 
ക്കുന്നുവോ അവന്‍ ബുദ്ധിമാനാകുന്നു. 


സംബന്ധം - ഇനി സകാമ പുരുഷനെ നിന്ദിച്ചുകൊണ്ട്‌ മുക 
ളില്‍ പറഞ്ഞിട്ടുള്ള സംഗതി സ്പഷ്ടമാക്കുന്നു. 


I 


2. കാമാന്‍ യഃകാമയതേ മന്യമാനഃ 
സ കാമഭിര്‍ ജായതേ തത്ര തത്ര 
പര്യാപ്തകാമസ്യ കൃതാത്മനസ്ത്വി- 


ഹൈവ സര്‍വേ പ്രവിലീയന്തി കാമാഃ. 


യാതൊരുത്തന്‍ ഭോഗങ്ങളെ ആദരിക്കുന്നുവവോ 
യാതൊരുത്തന്റെ ദൃഷ്ടിയില്‍ ഈ ലോകത്തിലേയും പരലോ 
കത്തിലേയും ഭോഗങ്ങള്‍ സുഖഹേതുകളങ്ങളായിരിക്കു 
ന്നുവോ അവന്‍ ഭോഗങ്ങളെ അഭിലഷിക്കുകയും നാനാപ്രകാ 
രത്തിലുള്ള ആഗ്രഹങ്ങള്‍ കാരണമായിത്തന്നെ എവിടെ 
യെല്ലാം ഭോഗങ്ങള്‍ ലഭ്യമാകുവാന്‍ സാധിക്കുമോ അവിടെ 
യെല്ലാം കര്‍മ്മാനുസരണം ജനിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ 
യാതൊരുത്തന്‍ ഭഗവാനെത്തന്നെ ആഗ്രഹിക്കുന്നുവോ ഈ 
ജഗത്തിന്റെ സുഖഭോഗങ്ങളെ വെറുപ്പോടുകൂടി വീക്ഷിച്ചുക 
ഴിയുന്നുവോ ആ വിശുദ്ധമായ അന്തഃകരണത്തോടുകൂടിയ 
ഭക്തന്റെ എല്ലാ അഭിലാഷങ്ങളും ഈ ശരീരത്തില്‍തന്നെ വിലീ 
നമായിത്തീരുന്നു. സ്വപ്നത്തില്‍പ്പോലും അവന്റെ ദൃഷ്ടി ഭോഗ 
ങ്ങളുടെ നേരേ ഉയരുന്നില്ല. തല്‍ഫലമായി അവനു മരണാന 
ന്തരം നവീന ജന്മം സ്വീകരിക്കേണ്ടതായി വരുന്നില്ല. അവന്‍ 
ഭഗവാനെ പ്രാപിച്ചു ജനനമരണ ബന്ധനങ്ങളില്‍ നിന്നും സദാ 
മുക്തനായിത്തീരുന്നു. 


സംബന്ധം - കഴിഞ്ഞ രണ്ടു മന്ത്രങ്ങളിലായി ഭഗവാന്റെ പരമ 
പ്രിയരായ യാതൊരു ഭക്തന്മാരെപ്പറ്റി വര്‍ണ്ണിച്ചിരിക്കുന്നുവോ 
അവര്‍ക്ക്‌ പരമാത്മാവായ പരബ്രഹ്മ പുരുഷോത്തമന്‍ ദര്‍ശനം 
നല്‍കുന്ന കാര്യം ഇനി വിവരിക്കുന്നു. 


3. നായമാത്മാ പ്രവചനേന ലഭ്യോ 
ന മേധയാ ന ബഹുനാ ശ്രുതേന 
യമേവൈഷ വൃണുതേ തേന ലഭ്യ- 


സ്തസൈഷ ആത്മാ വിവ്യണുതേ തനും സ്വാം. 


യാതൊരുത്തന്‍ ശാസ്ത്രങ്ങലെ പഠിച്ചിട്ട്‌ ആവേശപൂര്‍ണ്ണ 
മായ പ്രഭാഷണങ്ങളില്‍ക്കൂടി പരമാത്മതത്വത്തെ നാനാപ്രകാ 
രത്തില്‍ വര്‍ണ്ണിക്കുന്നുവോ ആ തര്‍ക്കശീലനായ ബുദ്ധിമാന്‍ 
അദ്ദേഹത്തെ ലഭിക്കുന്നില്ല. യാതൊരുത്തന്‍ ബുദ്ധിമാനാ 
ണെന്ന അഹങ്കാരത്താല്‍ പ്രമത്തനായി തര്‍ക്കങ്ങള്‍ വഴി വിവേ 
ചനം നടത്തി അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിനു ശ്രമിക്കു 
ന്നുവോ അവനും അദ്ദേഹത്തെ മനസ്സിലാക്കുവാന്‍ കഴിയുന്നി 
ല്ല. അതുപോലെ തന്നെ പരമാത്മവിഷയത്തില്‍ വളരെയധികം 
കേള്‍ക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുളളവനും അദ്ദേ 
ഹത്തെ പ്രാപിക്കുവാന്‍ കഴിയുന്നില്ല. യാതൊരുത്തനെ 
അദ്ദേഹം സ്വയം സ്വീകരിക്കുന്നുവോ അവന്‍ അദ്ദേഹത്തെ 
പ്രാപിക്കുവാന്‍ കഴിയുന്നു. യാതൊരുത്തന്‍ അദ്ദേഹത്തെ 
പ്രാപിക്കുന്നതിന്‌ ഉത്ക്കടമായ ഇച്ഛയോടുകുടിയിരിക്കുന്നുവോ 
യാതൊരുത്തന്‌ അദ്ദേഹത്തെകൂടാതെ ജീവിക്കുവാന്‍ സാധ്യ 
മല്ലാതിരിക്കുന്നുവോ അദ്ദേഹം അവരെത്തന്നെ സ്വീകരിക്കു 
ന്നു. യാതൊരുത്തന്‍ തന്റെ ബുദ്ധിയേയും സാധനകളേയും 
ആശ്രയിക്കാതെ അദ്ദേഹത്തിന്റെ കൃപയെ മാത്രം പ്രതീക്ഷിച്ചു 


കഴിയുന്നുവോ അങ്ങനെയുള്ള കൃപാനിര്‍ഭരനായ സാധകന്റെ 
മേല്‍ പരമാത്മാവ്‌ കൃപയുള്ളവനായി തന്റെ യോഗമായയുടെ 


മറവലിച്ചുമാറ്റി അവന്റെ മുന്നില്‍ തന്റെ സ്വരൂപം a 
ടുത്തിക്കാണിക്കുന്നു. 


4. നായമാത്മാ ബലഹീനേന ലഭ്യ 
ന ച പ്രമാദാത്തപസോ വാപ്യലിങ്ഗാത്‌. 
ഏതൈരുപായൈര്‍യതതേ യസ്തു വിദ്വാം- 


സ്തസ്യൈഷ ആത്മാ വിശതേ ബ്രഹ്മധാമ. 


ഈ പ്രകരണത്തില്‍ പറഞ്ഞിരിക്കുന്ന അഖിലത്തിന്റേയും 
ആത്മരുപമായ പരബ്രഹ്മ പരമേശ്വരനെ ഉപാസനാബലമില്ലാത്ത 
മനുഷ്യനു പ്രാപിക്കുവാന്‍ കഴിയുന്നില്ല. സമസ്ത ഭോഗങ്ങളോ 
ടുമുള്ള ആശയുപേക്ഷിച്ച്‌ ഏകമാത്രനായ പരമാത്മാവിന്റെ 
ഉല്‍ക്കടമായ അഭിലാഷത്തോടുകൂടി നിരന്തരം വിശുദ്ധഭാവ 
ത്തോടുകൂടി തന്റെ ഇഷ്ടദേവനെ ചിന്തിക്കുന്നത്‌ ഉപാസനാ 
ബലത്തെ സഞ്ചയിക്കലാകുന്നു. ഇപ്രകാരമുള്ള ബലത്താല്‍ 
രഹിതനായവന്‍ അദ്ദേഹത്തെ ലഭിക്കുന്നില്ല. ഇതുപോലെതന്നെ 
കര്‍ത്തവ്യ ത്യാഗരൂപമാകുന്ന പ്രമാദംകൊണ്ടും അദ്ദേഹം 
പ്രാപ്യനല്ലാതായിത്തീരുന്നു. അതുപോലെ സാത്വികലക്ഷണങ്ങ 
ളാല്‍ രഹിതമായ സംയമരുപതപസ്സുകൊണ്ട്‌ ഒരു സാധകനു 
പ്രാപിക്കുവാന്‍ കഴിയുന്നില്ല. എന്നാല്‍ ബുദ്ധിമാനായ 
സാധകന്‍ പൂര്‍വ്വോക്തങ്ങളായ ഉപായങ്ങളില്‍കുടി പരിശ്രമി 
ച്‌, അതായത്‌ പ്രമാദരഹിതനായി ഉല്‍ക്കടമായ അഭിലാഷത്തോ 
ടുകൂടി നിരന്തരം ആ പരമേശ്വരനെ ഉപാസിക്കുന്നുവോ 
അവന്റെ ആത്മാവ്‌ പരബ്രഹ്മപരമാത്മാവില്‍ പ്രവേശിക്കുന്നു. 


സംബന്ധം - മുന്‍പറഞ്ഞ രീതിയില്‍ പരമാത്മാവിനെ പ്രാപി 
ചചിട്ടുളള മഹാപുരുഷന്മാരുടെ മഹത്വത്തെ വര്‍ണ്ണിക്കുന്നു. 


5. സംപ്രാപ്യൈനമൃഷയോ ജ്ഞാനതൃപ്താഃ 
കൃതാത്മാനോ വീതരാഗാഃ പ്രശാന്താഃ 
തേ സര്‍വ്വഗം സർവതഃ പ്രാപ്യ ധീരാ 
യൂക്താത്മാനഃ സര്‍വ്വമേവാവിശന്തി. 


വിശുദ്ധമായ അന്തഃകരണത്തോടുകൂടിയവരും സര്‍വ്വഥാ 
ആസക്തിരഹിതരുമായ മഹര്‍ഷിഗണം മുന്‍ചൊന്ന രീതിയില്‍ 
ഈ പരബ്രഹ്മ പരമേശ്വരനെ നന്നായി പ്രാപിച്ചിട്ട്‌ ജ്ഞാന 
ത്താല്‍ തൃപ്തരായിത്തീരുന്നു. അവര്‍ക്കു യാതൊരുവിധത്തി 
ലുമുള്ള അഭാവത്തിന്റേയും ബോധം ഉണ്ടാകുന്നില്ല. ഇവര്‍ 
പൂര്‍ണ്ണകാമന്മാരും പരമശാന്തന്മാരുമായി ജീവിക്കുന്നു. അവര്‍ 
തന്നത്താനെ പരമാത്മാവുമായി ബന്ധപ്പെട്ട്‌ അദ്ദേഹത്തെ എല്ലാ 
ഭാഗത്തുനിന്നും പ്രാപിച്ചു നിത്യത്രഹ്മത്തില്‍ പൂര്‍ണ്ണമായി പ്രവി 
ഷ്ടമാകുന്നു. 


സംബന്ധം - ഇപ്രകാരം പരമാത്മാവിനെ പ്രാപിച്ച മഹാപുരു 
ഷന്മാരുടെ മഹിമയെ വര്‍ണ്ണിച്ചശേഷം ്രഹ്മലോകത്തി 
ലേയ്ക്കു പോയിട്ടുള്ള മഹാപുരുഷന്മാരുടെ മുക്തിയെ വര്‍ണ്ണി 
ക്കുന്നു. 

6. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാര്‍ത്ഥാഃ 

സന്ന്യാസയോഗാദ്‌ യതയഃ ശുദ്ധസത്ത്വാഃ 

തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ 


പരാമൃതാഃ പരിമുച്യന്തി സര്‍വേ. 


1 


യാതൊരുത്തന്‍ വേദാന്ത ശാസ്ത്രത്തെ സമ്യക്‌ ജ്ഞാന 
ദ്വാരാ അതിന്റെ അര്‍ത്ഥസ്വരൂപമായ പരമാത്മാവിനെ 
നന്നായും ദൃഡ്ഃമായും മനസ്സിലാക്കുന്നുവോ തഥാ കര്‍മ്മഫല 
ത്തിന്റേയും കര്‍മ്മാസക്തിയുടേയും ത്യാഗരൂപയോഗരൂപ 
ത്തോടുകൂടി യാതൊരുത്തന്റെ അന്തഃകരണം തികച്ചും ശുദ്ധ 
മായിത്തീരുന്നുവോ അങ്ങനെയുള്ള പ്രയത്നശീലരായ സാധ 
കര്‍ മരണകാലത്തില്‍ ശരീരത്തെ തൃജിച്ചു പര്രഹ്മ പരമാ 
ത്മാവിന്റെ ദിവ്യസങ്കേതത്തില്‍ പ്രവേശിക്കുകയും അവിടെ പര 
മാമൃതസ്വരൂപനായി സാംസാരബന്ധനത്തില്‍ നിന്നും നിത്യ 
മായി മുക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. 


സംബന്ധം- യാതൊരുത്തന്റെ പരമാത്മ പ്രാപ്തി ഇതേ ശരീര 
ത്തില്‍ത്തന്നെ ഉണ്ടാകുന്നു. അന്ത്യകാലത്ത്‌ അവന്റെ സ്ഥിതി 
എങ്ങനെയുളളതായിരിക്കും? ഈ ആഗ്രഹത്തിനു മറുപടി പറ 
യുന്നു - 


7. ഗതാഃ കുലാഃ പഞ്ചദശപ്രതിഷ്ഠാ 
ദേവാശ്ച സര്‍വേ പ്രതിദേവതാസു! 
കര്‍മ്മാണി വിജ്ഞാനമയശ്ച ആത്മാ 


പരേ/ വ്യയേ സര്‍വ ഏകീഭവന്തി. 


ആ മഹാ പുരുഷന്റെ ദേഹാന്ത്യ സമയത്ത്‌ പതിനഞ്ചു കല 
കളും മനസ്സോടുകൂടിയുള്ള എല്ലാ ദേവതകളും - ഇവയെല്ലാം 
അതാതുകളുടെ കേന്ദ്രശക്തികളില്‍പ്പോയി സ്ഥിതിചെയ്യുന്നു. 
അവോടുകൂടി ആ ജീവന്മുക്തനു യാതൊരു ബന്ധങ്ങളും അവ 
ശേഷിക്കുന്നില്ല. അനന്തരം അവന്റെ സമസ്ത കര്‍മ്മങ്ങളും 
വിജ്ഞാനമയമായ ജീവാത്മാവും - എല്ലാം പരമ അവിനാശി 
യായ പരബ്രഹ്മത്തില്‍ ലീനമായിത്തീരുന്നു. 


സംബന്ധം - ജീവാത്മാവു പരബ്രഹ്മത്തില്‍ എപ്രകാരം ലീനമാ 
കുന്നു? ഇക്കാര്യം വിവരിക്കുന്നു. 


8. യഥാ നദ്യഃ സ്യന്ദമാനാഃ സമുദ്ര 
സ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ 
തഥാ വിദ്വാന്‍ നാമരൂപാദ്‌ വിമുക്തഃ 


പരാത്പരം പുരുഷമുപൈതി ദിവ്യം. 


ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികള്‍ അവയുടെ നാമരൂപങ്ങള്‍ 
എല്ലാം ത്യജിച്ച്‌ എപ്രകാരം സമുദ്രത്തില്‍ ലയിച്ചുചേരുന്നുവോ 
അങ്ങനെതന്നെ ജ്ഞാനികള്‍ നാമരൂപരഹിതരായി പരാപര ദിവ്യ 
പുരുഷനായ പരബ്രഹ്മ പരമാത്മാവില്‍ ലീനരായിത്തീരുന്നു. 


9. സയോ ഹ വൈ തത്പരമം ബ്രഹ്മ വേദ ്രഹൈൈ 
വ ഭവതി നാസ്യാബ്രഹ്മവിത്കുലേ ഭവതി. തരതി 
ശോകം തരതി പാപ്മാനം ഗുഹാഗ്രന്ഥിഭ്യോ 
വിമുക്തോ/മ്ൃയതോ ഭവതി. 


യാതൊരുത്തന്‍ ആ പരബ്രഹ്മ പരമാത്മാവിനെ അറിയു 
ന്നുവോ അവന്‍ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. അവന്റെ 
വംശത്തില്‍, അതായത്‌ അവന്റെ സന്താനങ്ങളില്‍ ആരുംതന്നെ 
ബ്രഹ്മത്തെ അറിയാത്തവരായി കാണുകയില്ല. അവൻ എല്ലാ 


പ്രകാരത്തിലുമുളള ശോകങ്ങളില്‍നിന്നും ചിന്തകളില്‍നിന്നും 


സര്‍വ്വഥാ അകന്നു ജീവിക്കുന്നു. എല്ലാ പാപസഞ്ചയങ്ങ 
ളില്‍നിന്നും പൂര്‍ണ്ണമായും കടന്നു പോകുന്നു. ഹൃദയത്തിലുള്ള 
എല്ലാ സംശയങ്ങളും അഹങ്കാരങ്ങളും വിഷയാസക്തികളും 
വേരോടെ നശിപ്പിച്ച്‌ അമരനായിത്തീരുന്നു; ജനന മരണരഹി 


തനായിത്തീരുന്നു. 


സംബന്ധം- ഈ ബ്രഹ്മവിദ്യയുടെ അവകാശിയെ വര്‍ണ്ണി 


ക്കുന്നു. 
തദേതദൃചാഭ്യുക്തം- 


10. ക്രിയാവന്തഃ ശ്രോത്രിയാ ബ്രഹ്മനിഷ്ഠാഃ 
സ്വയം ജുഹ്വത ഏകര്‍ഷിം ശ്രദ്ധയന്തഃ 
തേഷാ മേവൈതാം ബ്രഹ്മവിദ്യാം വദേത 


ശിരോവ്രതം വിധിവദ്യൈസ്തു ചീര്‍ണ്ണം. 


യാതൊന്നിനെ ഈ ഉപനിഷത്തില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നുവോ 
ആ ബ്രഹ്മവിദ്യയെ സംബന്ധിച്ച്‌ ഒരു കാര്യം മന്ത്രദ്വാരാ വ്യക്ത 
മാക്കിയിരിക്കുന്നു. യാതൊരുത്തന്‍ തന്റെ വര്‍ണ്ണത്തിനും ആശ്ര 
മത്തിനും പരിതസ്ഥിതിക്കും അനുസരണമായി നിഷ്കാമഭാ 
വത്തോടെ യഥായോഗ്യം കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്നുവോ 
വേദത്തിലെ യഥാര്‍ത്ഥ രഹസ്യങ്ങളെ അറിയുകയും പരബ്രഹ്മ 
പരമാത്മാവിനെ ഉപാസിക്കുകയും ചെയ്യുന്നുവോ അതിന്റെ 
ജിജ്ഞാസുവുമായിരിക്കുന്നുവോ യാതൊരുത്തന്‍ സ്വയം 
“ഏകര്‍ഷി” എന്ന നാമത്താല്‍ പ്രസിദ്ധമായ പ്രോജ്ജ്വലിതാഗ്നി 
യില്‍ ശാസ്ത്രവിധിയനുസരിച്ച്‌ ശ്രദ്ധയോടുകൂടി ഹവനം 
ചെയ്യുന്നുവോ യാതൊരുത്തന്‍ വിധിപ്രകാരം ബ്രഹ്മചര്യം 
പാലിച്ചിരിക്കുന്നുവോ അവനുമാത്രം ഈ ബ്രഹ്മവിദ്യ ഉപദേ 


ശിച്ചുകൊടുക്കണം. 


11. തദേതത്‌ സത്യമൃഷിരങ്ഗിരാഃവ പുരോവാച 
നൈതദചീര്‍ണ്ണരവതോ/ ധീതേ. നമഃ പരമട്ടഷിഭ്യോ 
നമഃ പരമജുഷിഭ്യഃ. 


ബ്രഹ്മവിദ്യാരൂപമാകുന്ന ഈ സത്യത്തെ ആദ്യം അംഗി 
രസ്സു മഹര്‍ഷി മുകളില്‍ പറഞ്ഞിരിക്കും (പ്രകാരം ശാനകമ 
ഹര്‍ഷിക്ക്‌ ഉപദേശിച്ചുകൊടുത്തു. യാതൊരുത്തന്‍ വിധി 
പൂര്‍വ്വം ബ്രഹ്മചര്യത്തെ പാലിക്കുന്നില്ലയോ അവന്‍ ഇതു പഠി 
ക്കുവാന്‍ സാധിക്കുന്നില്ല. അതായത്‌ ഇതിന്റെ ഗുന്ദാര്‍ത്ഥം 
ഗ്രഹിക്കുവാന്‍ കഴിയുന്നില്ല. മഹാമുനിമാര്‍ക്കു നമസ്ക്കാരം, 
മഹാമുനിമാര്‍ക്കു നമസ്ക്കാരം. ഇപ്രകാരം രണ്ടുപ്രാവശ്യം 
മുനിമാരെ നമസ്ക്കരിച്ചുകൊണ്ട്‌ ഗ്രന്ഥത്തിന്റെ അന്ത്യത്തെ 
സൂചിപ്പിക്കുന്നു. 


ശാന്തിപാഠം 
ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശ്രണുയാമ ദേവാ ഭദ്രം 
പശ്യേ മാക്ഷാഭിര്യജ്രതാഃ 


സ്ഥിരൈരങ്ഗൈസ്തുഷ്ടുവാം സസ്തനൂ 
ഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 


I 


സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ്രവാഃ സ്വസ്തി നഃ 
പുഷാ വിശ്വവേദാഃ 


സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്തപിര്‍ദധാതു. 


K 


ഓം ശാന്തിഃ ! ശാന്തിഃ ! ശാന്തിഃ !!! 


ഇതിന്റെ അര്‍ത്ഥം ഈ ഉപനിഷത്തിന്റെ ആരംഭത്തില്‍ 
കൊടുത്തിട്ടുണ്ട്‌. 


EP 


പ മണ്ഡ ക്യോപങ്ഷത്ത ൭ 
യാ 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശ്രണുയാമ ദേവാ ഭദ്രം 
പശ്യേ മാക്ഷാഭിര്യജ്ത്രാഃ 


സ്ഥിരൈരങ്ഗൈസ്തുഷ്ടുവാം 
സസ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ്രവാഃ സ്വസ്തി നഃ 
പുഷാ വിശ്വവേദാഃ 


സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്തപിര്‍ദധാതു. 


ഓം ശാന്തിഃ ! ശാന്തിഃ ! ശാന്തിഃ !!! 


ഗുരുകുലത്തില്‍ വിദ്യ അഭ്യസിക്കുന്ന ശിഷ്യന്‍ തന്റെ ഗുരു, 
സഹപാഠി, മാനവകുലം ഇവര്‍ക്കു മംഗളമുണ്ടാകുന്നതിനു ദേവ 
തകളോടു പ്രാര്‍ത്ഥിക്കുന്നു. ഹേ ദേവഗണങ്ങളേ! ഞങ്ങള്‍ 
സ്വന്തം കര്‍ണ്ണങ്ങളില്‍ ക്കൂടി മംഗളകരമായ വചനങ്ങള്‍ 
കേള്‍ക്കണേ. നിന്ദ, മുഖസ്തുതി, അസഭ്യം അതുപോലുള്ള മറ്റു 
പാപകരങ്ങളായ സംഗതികള്‍ ഇവ ഞങ്ങളുടെ കര്‍ണ്ണങ്ങളില്‍ 
പതിക്കാതിരിക്കണേ. ഞങ്ങളുടെ സ്വന്തം ജീവിതം യാഗപരാ 
യണമായി ഭവിക്കണേ. ഞങ്ങള്‍ സദാ ഭഗവദാരാധനകളില്‍ 
വ്യാപൃതരായിരിക്കണേ. കര്‍ണ്ണങ്ങള്‍കൊണ്ടു ശ്രവിക്കമാത്രം 
ചെയ്യാതെ നേത്രങ്ങള്‍കൊണ്ടും സദാ മംഗളകര്‍മ്മങ്ങളെ 
ദര്‍ശനം ചെയ്യണേ. ഏതെങ്കിലും അമംഗളകാരിയോ നാശത്തി 
ലേക്കു പതിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ കാഴ്ചകള്‍ ഞങ്ങള്‍ 
ദര്‍ശിക്കാതിരിക്കണേ. ഞങ്ങളുടെ എല്ലാ അവയവങ്ങളും സുദ്ൃ 
ഡവും അത്യധികം പുഷ്ടവുമായിത്തീരണേ. ഞങ്ങളുടെ 
ജീവിതം ഭോഗവിലാസങ്ങളിലും പ്രമാദങ്ങളിലും കൂടി കടന്നു 


ളില്‍ക്കൂടി ചരിക്കുവാന്‍ സാധിക്കുന്നു. അതിനാല്‍ അവരോടും 
പ്രാര്‍ത്ഥിക്കുന്നത്‌ ഉചിതമായിരിക്കും). അഖില ലോകങ്ങളിലും 
സുയശസ്സോടുകൂടിയ ദേവരാജന്‍ ഇന്ദ്രന്‍, സര്‍വ്വജ്ഞനായ 

പുഷാ, അരിഷ്ടനിവാരകനായ താര്‍ക്ഷ്യന്‍, (ഗരുഡന്‍) ബുദ്ധി 
രാജനായ ബൃഹസ്പതി - ഈ എല്ലാ ദേവതകളും ഭഗവാന്റെ 

ദിവ്യവിഭൂതികള്‍ ആകുന്നു. ഇവര്‍ എപ്പോഴും നമ്മുടെ ഐശ്വര്യ 
ത്തെ വര്‍ദ്ധിപ്പിക്കണേ. ഇവരുടെ കൃപയാല്‍ നമുക്ക്‌ എപ്പോഴും 
മംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ആദ്ധ്യാത്മികവും ആധി 

ദൈവികവും ആധിഭാതികവും ആയുള്ള എല്ലാ താപങ്ങള്‍ക്കും 
ശാന്തി ഉണ്ടാകണേ. 


1. ഓമിത്യേദക്ഷരമിദം സര്‍വ്വം തസ്യോപവ്യാഖ്യാനം 
ഭൂതം ഭവദ്ഭവിഷ്യദിതി സര്‍വ്വമോങ്കാര ഏവ. യച്ചാ 
ന്ൃത്‌ ത്രികാലാതീതം തദപ്യോങ്കാര ഏവ. 


ഈ ഉപനിഷത്തില്‍ പരബ്രഹ്മ പരമാത്മാവിന്റെ സമഗ്ര രൂപ 
തത്വത്തെ ഗ്രഹിപ്പിക്കുന്നതിന്‌ അദ്ദേഹത്തെ നാലു പാദങ്ങളായി 
സങ്കല്പിച്ചിരിക്കുന്നു. നാമത്തിന്റേയും നാമിയുടേയും ഏക 
തയെ പ്രതിപാദിക്കുന്നതിനു പ്രണവത്തിന്റെ അ, ഉ,മ്‌ - ഈ 
മൂന്നു മാത്രകളോടും മാത്രാരഹിതമായ അദ്ദേഹത്തിന്റെ അവ്യ 
ക്തരുപത്തോടും കൂടി പരബ്രഹ്മ പരമേശ്വരന്റെ ഓരോ പാദ 
ത്തിനു തുല്യത കാണിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം ഈ മന്ത്ര 
ത്തില്‍ പര്രബഹ്മപരമാത്മാവിന്റെ ഓംകാരമാകുന്ന നാമത്തെ 
സമഗ്രപുരുഷോത്തമനില്‍ നിന്നും അഭിന്നമായിക്കരുതി “ഓം' 
എന്ന ഈ അക്ഷരം തന്നെ പൂര്‍ണ്ണ്രഹ്മവും അവിനാശിയായ 
പരമാത്മാവും എന്നു പറയപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷമായി കാണ 
പ്പെടുന്ന ഈ ജഡചേതനകളുടെ സമുദായരുപമാകുന്ന 
സമ്പൂര്‍ണ്ണജഗത്ത്‌ അദ്ദേഹത്തിന്റെ നികടതമമായ മഹിമയുടെ 


പോകാതിരിക്കണേ. ഭഗവാനു പ്രയോജനകരമാകത്തക്കവിധത്തി നിദര്‍ശനമാകുന്നു. യാതൊരു സ്ഥൂലവും സൂക്ഷ്മവുമായ 


ലുള്ള ആയുസ്സു ഞങ്ങള്‍ക്കു ലഭിക്കണേ. (ദേവകള്‍ നമ്മുടെ 
എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ച്‌ അതിന്റെ സംരക്ഷണവും 
സംചാലനവും നടത്തുന്നു. അവര്‍ക്കനുകൂലമായിരിക്കുന്നതു 
കൊണ്ട്‌ നമ്മുടെ ഇന്ദ്രിയങ്ങള്‍ക്ക്‌ സുഗമമായി സന്മാര്‍ഗ്ഗങ്ങ 


ജഗത്ത്‌ ഉത്ഭവിച്ചിട്ട്‌ അദ്ദേഹത്തില്‍ത്തന്നെ വിലീനമായിക്കഴി 
ഞ്ഞുവോയാതൊന്ന്‌ ഈ സമയം വര്‍ത്തമാനമായിരിക്കു 
ന്നുവോ യാതൊന്ന്‌ അദ്ദേഹത്തില്‍നിന്നും ഉണ്ടാകുവാനിരിക്കു 
ന്നുവോ അവയെല്ലാം ഓംകാരം തന്നെയാകുന്നു. അതായത്‌ 


I? 


പരര്രഹ്മപരമാത്മാവു തന്നെയാകുന്നു. അതുപോലെ 
യാതൊന്ന്‌ ത്രികാലങ്ങള്‍ക്കും അതീതമായി ഇതില്‍നിന്നും 
ഭിന്നമായിരിക്കുന്നുവോ അതും ഓംകാരം തന്നെയാകുന്നു. 
അതായത്‌ കാരണം, സൂക്ഷ്മം, സ്ഥൂലം - ഈ മൂന്നു ഭേദങ്ങ 
ളോടും കൂടിയ ജഗത്തും ഇതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. 
പരബ്രഹ്മത്തിന്റെ യാതൊരംശം ഇതിന്റെ ആത്മരുപത്തിലും 
ആധാരരൂപത്തിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുവോ പരമാ 
ത്മാവിന്റെ ആ സ്വരൂപം അത്ര തന്നെയല്ല; അദ്ദേഹം അതി 
നേക്കാള്‍ വേറിട്ടിരിക്കുന്നു. അതുകൊണ്ട്‌ അദ്ദേഹത്തിന്റെ 
സപ്ഷടമായിരിക്കുന്ന അംശവും അതിന്നതീതമായി മറ്റെന്തെ 
ല്ലാമുണ്ടോ അതെല്ലാം കൂടിയാല്‍ മാത്രമേ പരബ്രഹ്മപരമാത്മാ 
വിന്റെ സമഗ്രമായ രൂപമാകുന്നുള്ളൂ. 


യാതൊരുത്തന്‍ പരബ്രഹ്മത്തെ സാകാരമായോ നിരാകാര 
മയോ അഥവാ സര്‍വ്വഥാ നിര്‍വിശേഷമായോ മാത്രം കരുതു 
ന്നുവോ അദ്ദേഹത്തെ സര്‍വ്വജ്ഞത, സര്‍വ്വാധാരത, സര്‍വ്വകാ 
രണത, ആനന്ദം, വിജ്ഞാനം മുതലായ സല്‍ഗുണങ്ങളാല്‍ 
സമ്പന്നനെന്നു ഗ്രഹിക്കാതിരിക്കുന്നുവോ അവരെല്ലാം ആ പര 
ബ്രഹ്മത്തിന്റെ ഓരോരോ അംശത്തെമാത്രം പരമാത്മാവായി 
ഗ്രഹിക്കുന്നു. പൂര്‍ണ്ണര്ബഹ്മ പരമാത്മാവു സാകാരനും നിരാ 
കാരനും ആകുന്നു. അതുപോലെതന്നെ സാകാര നരാകാര രൂപ 
ങ്ങള്‍ രണ്ടില്‍നിന്നും രഹിതനും ആകുന്നു. പൂര്‍ണ്ണരൂപത്തോ 
ടുകൂടിയ ഈ ജഗത്ത്‌ അദ്ദേഹത്തിന്റെ തന്നെ സ്വരൂപമാകു 
ന്നു. എന്നാല്‍ അദ്ദേഹം ഇതില്‍നിന്നും സര്‍വ്വഥാ ഭിന്നനും 
ആകുന്നു. അദ്ദേഹം സര്‍വ്വഗുണരഹിതനും നിര്‍വിശേഷനും 
സര്‍വ്വഗുണസമ്പന്നനും - ആയിരുന്നിട്ടുകൂടി അദ്ദേഹത്തെ 


സര്‍വ്വാംഗപൂര്‍ണ്ണനെന്നു ഗണിക്കുന്നു. 


സംബന്ധം - എല്ലാം ഓംകാരമാകുന്നതെങ്ങനെ? അതേപ്പറ്റി 


പറയുന്നു. 
2. സര്‍വ്വം ഹ്യേതദ്‌ ബ്രഹ്മായമാത്മാ ബ്രഹ്മസോ/ 


യമാത്മാ ചതുഷ്പാത്‌. 


ഈ സമ്പൂര്‍ണ്ണമായ ജഗത്ത്‌ ബ്രഹ്മത്തില്‍നിന്നും ഒട്ടും 
തന്നെ ഭിന്നമായ ഒന്നല്ല. എല്ലാം (ബ്രഹ്മവും ഓംകാരം അതിന്റെ 
നാമവും ആയതുകാരണം നാമിയില്‍നിന്നും അഭിന്നവും 
ആകുന്നു. ഇക്കാര്യം ആദ്യമന്ത്രത്തില്‍തന്നെ പറഞ്ഞുകഴിഞ്ഞി 
രിക്കുന്നു; എന്തുകൊണ്ടെന്നാല്‍ ഈ പൂര്‍ണ്ണപ്രപഞ്ചം ആ പര 
ബ്രഹ്മ പരമേശ്വരന്റെ ശരീരവും അദ്ദേഹം ഇതിന്റെ അന്തര്യാ 
മിയായ ആത്മാവും ആകുന്നു. അതിനാല്‍ ആ സര്‍വ്വാത്മാവു 
തന്നെ ബ്രഹ്മമാകുന്നു. ആ പരമാത്മാവു മുമ്പേ പറഞ്ഞപോലെ 
നാലു പാദങ്ങളോടുകൂടിയവനാകുന്നു. വാസ്തവത്തില്‍ അഖ 
ണ്ഡനും നിരവയവനുമായ ആ പരബ്രഹ്മപരമാത്മാവിനെ നാലു 
പാദങ്ങളോടുകൂടിയവന്‍ എന്നു പറയുന്നതു ശരിയല്ല. എന്നി 
രുന്നാലും അദ്ദേഹത്തെ സമഗ്രരൂപത്തില്‍ വ്യാഖ്യാനിക്കുന്നത്‌ 
അദ്ദേഹത്തിന്റെ സ്പഷ്ടതയുടെ പ്രകാരഭേദങ്ങളെ ശ്രുതിക 
ളില്‍ പല സ്ഥാനത്തും നാലു പാദങ്ങളോടുകൂടിയവന്‍ എന്നു 
വിഭാവനം ചെയ്തിട്ടുണ്ട്‌. അതേ വീക്ഷണത്തില്‍ത്തന്നെ ഇവി 


ടെയും ശ്രുതി പറയുന്നു. 


3. ജാഗരിതസ്ഥാനോ ബഹിഷ്രപജ്ഞഃ se sg 
ഏകോനവിംശതിമുഖഃ സ്ഥൂലഭുഗ്വൈശ്വാനരഃ 


്രഥമഃ പാദഃ 


പരബ്രഹ്മ പരമാത്മാവിന്‌ ആ നാലു പാദങ്ങള്‍ എങ്ങനെ 
എപ്രകാരം ഉണ്ടായി? ഈ കാര്യം ഗ്രഹിപ്പിക്കുന്നതിനു ജീവാ 
ത്മാവിന്റെയും അതിന്റെ സ്ഥുലസൂക്ഷ്മകാരണ ശരീരങ്ങളു 
ടേയും ഉദാഹരണം വഴി ആ പരമാത്മാവിന്റെ പാദങ്ങളുടെ 
വര്‍ണ്ണന ക്രമമായി ചെയ്യുന്നു. അവയില്‍ ആദ്യപാദത്തെ ഈ 
മന്ത്രത്തില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നു. എപ്രകാരം ജാഗ്രദവസ്ഥയില്‍ 
ഈ സ്ഥുലശരീരത്തിന്റെ അഹംകാരിയായ ജീവാത്മാവ്‌ ശിര 
സ്സുമുതല്‍ പാദം വരെ ഏഴ്‌ അംഗങ്ങളാല്‍ യുക്തമായി സ്ഥൂല 
വിഷയങ്ങളെ ഉപഭോഗിക്കുന്നതിനുള്ള ദാരരൂപങ്ങളായ പത്തി 
ന്രിയങ്ങളും അഞ്ചുപ്രാണനും നാല്‌ അന്തഃകരണങ്ങളും - ഇപ്ര 
കാരം ആ പത്തൊന്‍പതു മുഖങ്ങളില്‍ക്കൂടി വിഷയങ്ങളെ 
അനുഭവിക്കുകയും അതിന്റെ അറിവു ബാഹ്യജഗത്തില്‍ 
വ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവോ അതേപ്രകാരം 
തന്നെ സപ്തലോക രൂപങ്ങളാകുന്ന സപ്താംഗങ്ങളും ഇന്ദ്രിയ 
സമൂഹവും പ്രാണനും അന്തഃകരണവും - ഇങ്ങനെ 
പത്തൊന്‍പതു മുഖങ്ങളോടുകൂടിയ ഈ സ്ഥൂലജഗ്രദ്രദുപമാ 
കുന്ന ശരീരത്തിന്റെ ആത്മാവ്‌ - യാതൊരുത്തന്‍ എല്ലാ ദേവത 
കളും പിതൃക്കളും മനുഷ്യരും ആയ സമസ്ത ജീവികളുടേയും 
പ്രേരകനും സ്വാമിയുമായതുകാരണം ഈ സ്ഥൂല ജഗത്തിന്റെ 
ജ്ഞാതാവും ഭോക്താവുമായിരിക്കുന്നുവോ യാതൊരുത്തന്റെ 
പ്രകാശനം ഈ ബ്രഹ്മാണ്ഡത്തില്‍ സംഭവിച്ചുകൊണ്ടിരിക്കു 
ന്നുവോ അത്‌ സര്‍വ്വരൂപ വൈശ്വാനരനായ ആ പരബ്രഹ്മ പര 
മേശ്വരന്റെ ഒന്നാമത്തെ പാദമാകുന്നു. 


ഈ വിശ്വത്തേയും അതിലെ മനുഷ്യരേയും കൂട്ടി വൈശ്വാ 
നര്യന്‍ എന്നു പറയുന്നു. ഈ വ്യുല്പത്തി അനുസരിച്ച്‌ സ്ഥൂല 
ജദ്രുപ ശരീരത്തോടുകൂടിയ സര്‍വ്വരൂപനായ ജഗദീശ്വരനെ 
ഇവിടെ വൈശ്വാനരന്‍ എന്നു വിളിക്കുന്നു. 


4. സ്വപ്നസ്ഥാനോ/ന്തഃ പ്രജ്ഞഃ സപ്താംഗ ഏകോ 
നവിംശതിമുഖഃ പ്രവിവിക്തഭുക്‌ തൈജസോ 
ദ്വിതീയഃ പാദഃ 


ഈ മന്ത്രത്തില്‍ പൂര്‍ണ്ണ്രബഹ്മ പരമാത്മാവിന്റെ രണ്ടാ 
മത്തെ പാദത്തെ വര്‍ണ്ണിക്കുന്നു. എപ്രകാരം സ്വപ്നാവസ്ഥ 
യില്‍ സൂക്ഷ്മശരീരത്തിന്റെ അഭിമാനിയായ ജീവാത്മാവ്‌ 
നേരത്തേ പറഞ്ഞതുപോലെ സൂക്ഷ്മങ്ങളായ ഏഴംഗങ്ങളോട്‌ 
പത്തൊന്‍പതു മുഖങ്ങളോടുംകൂടി സൂക്ഷ്മ വിഷയങ്ങളെ 
ഉപഭോഗം ചെയ്യുകയും അതില്‍ത്തന്നെ അതിന്റെ ജ്ഞാനം 
വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുവോ അതേ പ്രകാരം തന്നെ 
യാതൊന്ന്‌ സ്ഥൂലാവസ്ഥയില്‍ നിന്നു ഭിന്നമായി സൂക്ഷ്മരൂപ 
ത്തില്‍ പരിണമിച്ചു സപ്തലോകരൂപമയ സപ്താംഗങ്ങളും 
തഥാ ഇന്ദ്രിയം, (പാണന്‍, അന്തകഃകരണരൂപമായ 
പത്തൊന്‍പതു മുഖങ്ങളാല്‍ യുക്തമായ സൂക്ഷ്മ ജഗദ്രുപമാ 
കുന്ന ശരീരത്തില്‍ സ്ഥിതിചെയ്യുന്ന അതിന്റെ ആത്മാവ്‌ ഹിര 
ണൃഗര്‍ഭമാകുന്നു. അത്‌ സമസ്ത ജഡചേതനാത്മകങ്ങളായ 
സൂക്ഷ്മജഗത്തിന്റെ സമസ്തതത്വങ്ങളുടേയും നിയന്താവും 
ജ്ഞാതാവും അഖിലത്തേയും തന്നിലേയ്ക്ക്‌ പ്രവേശിപ്പിച്ചു 


കൊണ്ടിരിക്കുന്നവനുമാകുന്നു. അതിനാല്‍ അതിന്റെ ഭോക്താ 
വും പരിചയക്കാരനും എന്നു പറയപ്പെടുന്നു. ഈ തേജസ്സ്‌ 
അതായത്‌ സൂക്ഷ്മപ്രകാശമായ ഹിരണ്യ ഗര്‍ഭം ആ പൂര്‍ണ്ണ 
ബ്രഹ്മ പരമാത്മാവിന്റെ രണ്ടാമത്തെ പാദമാകുന്നു. 


5. യ്രതസുപ്തോ ന കഞ്ചന കാമം കാമയതേ 
ന കഞ്ചന 
സ്വപ്നം പശ്യതി തത്സുഷുപ്തം. 
സുഷുപ്തസ്ഥാന ഏകീ 
ഭൂതഃ പ്രജ്ഞാനഘന ഏവാനന്ദമയോ 
ഹ്യാനന്ദ ഭുക്‌ 
ചേതോമുഖഃ പ്രാജ്ഞസ്തൃതീയഃ പാദഃ. 


ഈ മന്ത്രത്തില്‍ ജാഗ്രദവസ്ഥയുടെ കാരണം, ലയാവസ്ഥ 
രൂപമായ സുഷുപ്തി ഇവയോടുകൂടി പ്രളയകാലത്തില്‍ സ്ഥിത 
മായ ജഗത്തിന്റെ സമാനതയെ കാണിക്കുന്നതിനു വേണ്ടി ആദ്യ 
മായി സുപ്രസിദ്ധമായ സുഷുപ്ത്യവസ്ഥയുടെ ലക്ഷണം പറ 
ഞ്ഞിട്ടു പിന്നീടു പൂര്‍ണ്ണരബഹ്മ പരമാത്മാവിന്റെ മൂന്നാമത്തെ 
പാദം വര്‍ണ്ണിക്കപ്പെടുന്നു. യാതൊരവസ്ഥയില്‍ ഉറങ്ങിക്കൊ 
ണ്ടിരിക്കുന്ന മനുഷ്യന്‍ യാതൊരുവിധ ഭോഗങ്ങളോ ആഗ്രഹ 
ങ്ങളോ അനുഭവങ്ങളോ പ്രാപിക്കാരിതിരിക്കുന്നുവോ അതുപോ 
ലെതന്നെ യാതൊരുതരത്തിലുമുള്ള സ്വപ്നങ്ങളും കാണാതി 
രിക്കുന്നുവോ അങ്ങനെയുള്ള ആ അവസ്ഥയെ സുഷുപ്തി 
യെന്നു പറയുന്നു. ഈ സുഷുപ്തിക്കു സദൃശമായി യാതൊ 
ന്നും പ്രളയകാലത്തില്‍ ജഗത്തിന്റെ കാരണാവസ്ഥയായിരു 
ന്നുവോ യാതൊന്നില്‍ നാനാ “രൂപ” ങ്ങളുടെ പ്രസ്പഷ്ടത ഇല്ലാ 
തിരിക്കുന്നുവോ അങ്ങനെയുള്ള അവ്യക്ത പ്രകൃതിതന്നെ 
യാതൊന്നിന്റെ ശരീരമായിരുന്നുവോ അതുപോലെ യാതൊന്ന്‌ 
അദ്വിതീയ രൂപത്തില്‍ സ്ഥിതമായിരുന്നുവോ ഉപനിഷത്തുക 
ളില്‍ യാതൊന്നിന്റെ വര്‍ണ്ണനം ചിലയിടത്ത്‌ “സത്‌” എന്ന 
പേരിലും മറ്റുചിലയിടത്ത്‌ ആത്മാവെന്ന പേരിലും പ്രകടമാകു 
ന്നുവോ യാതൊന്നിന്റെ ഏകമാത്രചേതന (പ്രകാശം) തന്നെ 
മുഖമായിരിക്കുകയും ആനന്ദം തന്നെ ഭോജനമായിരിക്കുകയും 
ചെയ്യുന്നുവോ ആ വിജ്ഞാനാന്ദമായ പ്രാജ്ഞ തന്നെ ആ 
പൂര്‍ണ്ണ ബ്രഹ്മത്തിന്റെ മൂന്നാമത്തെ പാദമാകുന്നത്‌. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിന്റെ പാദ 
ങ്ങളായ വൈശ്വാനരം, തൈജസം, പ്രാജ്ഞം ഇവ ആരുടെ 
പേരാകുന്നു. ഇതിനെ വിവരിക്കുന്നു. 


6. ഏഷ സര്‍വേശ്വര ഏഷ സര്‍വ്വജ്ഞ ഏഷോ/ന്തര്യാ 
മ്യേഷ യോനിഃ സര്‍വ്വസ്യ പ(്രഭാവാപ്യയൌ ഹി 
ഭൂതാനാം. 


യാതൊരു പരമേശ്വരന്‍ മൂന്നു പാദങ്ങളുടെ രൂപത്തില്‍ 
വര്‍ണ്ണിക്കപ്പെട്ടിരിക്കുന്നുവോ അദ്ദേഹം സമ്പൂര്‍ണ്ണ ഈശ്വര 
ന്റേയും ഈശ്വരന്‍ ആകുന്നു. അദ്ദേഹം തന്നെ സര്‍വ്വജ്ഞനും 
എല്ലാറ്റിന്റേയും അന്തര്യാമിയുമായിരിക്കുന്നു. അദ്ദേഹം തന്നെ 
അഖില ജഗത്തിന്റേയും കാരണനായിരിക്കുന്നു. എന്തുകൊ 
ണ്ടെന്നാല്‍ എല്ലാ ജീവികളുടേയും ഉല്‍പ്പത്തിയും സ്ഥിതിയും 
ലയവും ആയ സ്ഥാനം അദ്ദേഹം തന്നെയാകുന്നു. അപൂര്‍വ്വ 
വര്‍ണ്ണിതങ്ങളായ വൈശ്വാനരം, തൈജസം, പ്രാജ്ഞം ഇവ 


K 


യെല്ലാം പരമേശ്വരന്റെ നാമങ്ങള്‍ തന്നെയാകുന്നു. പ്രത്യേകം 
പ്രത്യേകം സ്ഥിതികളില്‍ അദ്ദേഹത്തിന്റെ വര്‍ണ്ണനം ഭിന്ന ഭിന്ന 
നാമങ്ങളാല്‍ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


സംബന്ധം - ഇനി പൂര്‍ണ്ണര്രഹ്മ പരമാത്മാവിന്റെ നാലാമത്തെ 
പാദത്തെ വര്‍ണ്ണിക്കുന്നു. 
ണ 


7. നാന്തഃപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭയതഃ 
പ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്ര 
ജ്ഞം. അദൃഷ്ടമവ്യവഹാര്യമഗ്രാഹ്യമ ലക്ഷണമ 
ചിന്ത്യമവ്യപദേശ്യമേ കാത്മപ്രത്യയസാരം പ്രപ 
ഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർഥം 
മന്യന്തേ സ ആത്മാ സ വിജേഞയ: 


ഈ മന്ത്രത്തില്‍ നിര്‍ഗുണ നിരാകാരനിര്‍വിശേഷ സ്വരൂ 
പത്തെ പൂര്‍ണ്ണ[്രഹ്മപരമാത്മാവിന്റെ നാലാമത്തെ പാദം എന്നു 
പറഞ്ഞിരിക്കുന്നു. യാതൊന്നിന്റെ ജ്ഞാനം വെളിയില്‍നിന്നും 
അകത്തുനിന്നും രണ്ടുവശങ്ങളില്‍ നിന്നും ലഭ്യമല്ലാതിരിക്കു 
ന്നുവോ യാതൊന്ന്‌ ജ്ഞാനസ്വരുപമായിരിക്കുന്നില്ലയോ അറി 
യപ്പെടാതിരിക്കുന്നുവോ യാതൊന്ന്‌ ദൃഷ്ടിഗോചരമായിരിക്കു 
ന്നില്ലയോ യാതൊന്നിനെപ്പറ്റി ചിന്തിക്കുന്നതിനും പറയുന്ന 
തിനും സാധ്യമല്ലാതിരിക്കുന്നുവോ യാതൊന്നിന്‌ യാതൊരു 
ലക്ഷണവുമില്ലാതിരിക്കുന്നുവോ യാതൊന്നില്‍ എല്ലാ പ്രപഞ്ച 
ത്തിന്റെയും അഭാവം ഉണ്ടായിരിക്കുന്നുവോ യാതൊന്നില്‍ 
ഏകമാത്ര പരപ്രഹ്മ സത്തയുടെ പ്രതീതി പ്രമാണമായിരിക്കു 
ന്നുവോ-ഇങ്ങനെ സര്‍വ്വഥാ ശാന്തവും കല്യാണമയവുമായ 
അദ്വിതീയതത്വം പൂര്‍ണ്ണ ബ്രഹ്മത്തിന്റെ നാലാമത്തെ പാദം എന്നു 
കരുതുന്നു. ഇപ്രകാരം യാതൊന്നിനെ നാലു പാദങ്ങളായി വിഭ 
ജിച്ച്‌ വര്‍ണ്ണിച്ചിരിക്കുന്നുവോ അദ്ദേഹം പൂര്‍ണ്ണപരപ്രഹ്മമാകു 
ന്നു. അദ്ദേഹത്തെത്തന്നെ അറിയണം. 

വാസ്തവത്തില്‍ അവയവരഹിതനായ പരമാത്മാവിന്‌ 
യാതൊരു ഭാഗവുമില്ലെന്നു സ്പഷ്ടമാകുന്നു. യാതൊരു 
പൂര്‍ണ്ണ്രബഹ്മപരമാത്മാവ്‌ സ്ഥൂലജഗത്തില്‍ പരിപൂര്‍ണ്ണനായി 
രിക്കുന്നുവോ അദ്ദേഹം തന്നെ സൂക്ഷ്മവും കാരണജഗ 
ത്തിന്റെ അന്തര്യാമിയും അധിഷ്ഠാതാവും ആകുന്നു. അതു 
പോലെ അദ്ദേഹം തന്നെ ഇവയെല്ലാത്തില്‍നിന്നും വേറിട്ട്‌ 
നിര്‍വിശേഷ പരമാത്മാവായും ഇരിക്കുന്നു. അദ്ദേഹം സര്‍വ്വ 
ശക്തിമാനും എല്ലാ ശക്തികളില്‍നിന്നും രഹിതനും ആകുന്നു. 
അദ്ദേഹം സഗുണനും നിര്‍ഗുണനുമാണ്‌; സാകാരനും നിരാ 
കാരനുമാണ്‌. വാസ്തവത്തില്‍ അദ്ദേഹം നമ്മുടെ ബുദ്ധിക്കും 
ചിന്തയ്ക്കും സര്‍വ്വഥാ അതീതനാകുന്നു. 


സംബന്ധം - മുന്‍പറഞ്ഞ പരബ്രഹ്മ പരമാത്മാവിനെ വാചക 
മായ പ്രണവത്തോടുകൂടി ഏകീകരിച്ചുകൊണ്ടു പറയുന്നു - 


8. സോ യമാത്മാദ്ധ്യക്ഷരമോംകാരോ/ ധിമാത്രം പാദാ 
മാത്രാ മാത്രാശ്വ പാദാ അകാര ഉകാരോ മകാര 
ഇതി. 


നാലു പാദങ്ങളോടുകൂടി വര്‍ണ്ണിക്കപ്പെട്ടിരിക്കുന്ന ആ പര 
ബ്രഹ്മ പരമാത്മാവ്‌, ഇവിടെ അക്ഷരത്തിന്റെ പ്രകരണത്തില്‍ 
തന്റെ നാമത്തില്‍നിന്നും അഭിന്നമായതുകാരണം മൂന്നുമാത്ര 
കളോടുകൂടിയ ഓംകാരമാകുന്നു. അ, ഉ, മ്‌ - ഈ മൂന്നുമാത്ര 


[ 


കള്‍ തന്നെ അദ്ദേഹത്തിന്റെ ഉപര്യുക്തമായ മൂന്നുപാദങ്ങളും 
അദ്ദേഹത്തിന്റെ മൂന്നു പാദങ്ങള്‍ തന്നെ ഓംകാരത്തിന്റെ മുന്നു 
മാത്രകളും ആകുന്നു. എപ്രകാരം ഓംകാരത്തിനു സ്വന്തം മാത്ര 
കളില്‍നിന്നു വേറിട്ടിരിക്കുവാന്‍ സാധിക്കുന്നില്ലയോ അതേപ്ര 
കാരം തന്നെ തന്റെ പാദങ്ങളില്‍നിന്നും പരമാത്മാവ്‌ വേറിട്ടു 
നില്‍ക്കുന്നില്ല. ഇവിടെ പാദത്തിന്റേയും മാത്രയുടേയും ഏകത 
ഓങ്കാരം വഴിയായി പരബ്രഹ്മ പരമാത്മാവിനെ ഉപാസിക്കുന്ന 
തിനുവേണ്ടി ചെയ്യപ്പെട്ടിരിക്കുന്നു - ഇങ്ങനെ തോന്നുന്നു. 


സംബന്ധം - ഓംകാരത്തിന്റെ ഏതുമാത്രയും ബ്രഹ്മത്തിന്റെ 

ഏതുപാദവും ഏകരൂപമായിരിക്കുന്നത്‌ എന്തുകൊണ്ട്‌? ഇതി 

നുമേല്‍ മൂന്നുമാത്രകളുടെ രഹസ്യം മനസ്സിലാക്കുന്നതിന്‌ പ്രഥ 
മമായി ആദ്യപാദത്തിന്റേയും ആദ്യമാത്രയുടേയും ഏകതയെ 
പ്രതിപാദിക്കുന്നു. 


9. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ/ കാരഃ പ്രഥമാ മാ 
ശ്ര പ്‌ തേരാദിമത്ത്വാദ്വാ/പ്നോതി ഹ വൈ 
സര്‍വാന്‍ കാമാനാ ദിശ്ചഭവതി യ ഏവം വേദ. 


പരബ്രഹ്മ പരമാത്മാവിന്റെ നാമാത്മകമായ ഓംകാരത്തിന്റെ 
ആദ്യമാത്രയായ “അ” ഇത്‌ ലോകത്തിലുള്ള എല്ലാ പേരുകളിലും 
അതായത്‌ ഏതെങ്കിലും അര്‍ത്ഥത്തെ ധ്വനിപ്പിക്കുന്ന എല്ലാ 
വാക്കുകളിലും വ്യാപിച്ചുകിടക്കുന്നു. സ്വരം അഥവാ വ്യ 
ജ്ഞനം - യാതൊരു വര്‍ണ്ണവും അകാരരഹിതമായിരിക്കുന്നി 
ല്ല. എല്ലാ വര്‍ണ്ണങ്ങളിലും “അ” തന്നെ ആദ്യവര്‍ണ്ണമാകുന്നു. 
ഇതുപോലെതന്നെ ഈ സ്ഥൂല ജഗദ്രൂപവിരാട്‌ ശരീരത്തില്‍ 
ആ വൈശ്വാനരരുപാന്തര്യാമി പരമേശ്വരന്‍ വ്യാപ്തമായിരിക്കു 
കയും വിരാട്‌ രൂപത്തോടുകൂടി ആദ്യം സ്വയം പ്രകടമാകു 
കയും ചെയ്തതുകാരണം ഈ ജഗത്തിന്റെ ആദിയും അദ്ദേഹം 
തന്നെയാകുന്നു. ഇപ്രകാരം “അ” യും “ജഗത്തും” പോലെ പ്രത്യ 
ക്ഷമായി കാണപ്പെടുന്ന ഈ സ്ഥൂല ജഗ്രദുപശരീരത്തില്‍ 
വ്യാപിച്ചിരിക്കുന്ന വൈശ്വാനരന്‍ എന്നുപേരുള്ള പ്രഥമ പാദ 
ത്തിന്റെ ഏകത ഉണ്ടായതുകാരണം “അ' തന്നെ പൂര്‍ണ്ണരബ്രഹ്മ 
പരമേശ്വരന്റെ ആദ്യപാദമാകുന്നു. യാതൊരു മനുഷ്യന്‍ ഇപ്ര 
കാരം അകാരത്തേയും വിരാട്‌ ശരീരത്തിന്റെ ആത്മാവായ പര 
മേശ്വരന്റെ ഏകതയേയും ഗ്രഹിക്കുന്നുവോ ഉപാസിക്കു 
ന്നുവോ അവന്‍ എല്ലാ അഭിലാഷങ്ങളേയും അതായത്‌ ഇച്ഛിത 
വസ്തുക്കളേയും പ്രാപിക്കുകയും ലോകത്തില്‍ സര്‍വ്വമാന്യ 
നായിത്തീരുകയും ചെയ്യുന്നു. 


സംബന്ധം - ഇനി രണ്ടാമത്തെ പാദത്തേയും രണ്ടാംമാത്ര 
യേയും അവയുടെ ഏകീകരണത്തേയും പ്രതിപാദിക്കുന്നു. 


10. സ്വപ്നസ്ഥാനസ്‌ തൈജസ ഉകാരോ ദ്വിതീയാ 
മാത്രോത്കര്‍ഷാദുഭയത്വാദ്വോത്കര്‍ഷതി ഹ വൈ 
ജ്ഞാന സന്തതിം സമാനശ്ച ഭവതി നാസ്യാബ്ര 
ഹ്മവിത്കുലേ ഭവതി യ ഏവം വേദ. 


പര്രഹ്മ പരമാത്മാവിന്റെ നാമാത്മകമായ ഒഓാം കാര 


 ¢ 


ത്തിന്റെ രണ്ടാമത്തെ മാത്രയായ “ഉ” “അ” യെക്കാള്‍ ഉത്കൃഷ്ട 
മായതുകാരണം ശ്രേഷ്ഠവും “അ” യുടേയും “മ' യുടേയും 
ഇടയ്ക്കായതുകാരണം അവ രണ്ടിനോടും അഭേദ്യമായ സംബ 


ന്ധമുള്ളതാണ്‌. അതിനാല്‍ ഇത്‌ ഉഭയ സ്വരൂപമാകുന്നു. 


ഇതുപോലെ തന്നെ വൈശ്വാനരനേക്കാള്‍ തൈജസം (ഹിരണ്യ 
ഗര്‍ഭം) ഉത്കൃഷ്ടവും തഥാ വൈശ്വനേരന്റേയും പ്രാജഞയു 
ടേയും മധ്യഗതമായതിനാല്‍ അത്‌ ഉഭയ സംബന്ധഇയും ആകു 


ചോ ¢ 


ന്നു. ഈ സമാനത കാരണം തന്നെ “ഉ” “തൈജസം' എന്ന 
പേരില്‍ ദ്വതീയ പാദമായി പറയപ്പെടുന്നു. ഈ സ്ഥൂലജഗ 
ത്തിന്റെ പ്രത്യക്ഷതയ്ക്കു മുന്‍പു പരമേശ്വരന്റെ ആദിസങ്കല്പ 
ദ്വാരാ യാതൊരു സൂക്ഷ്മസൃഷ്ടി ഉല്‍പ്പന്നമായിരുന്നുവോ 
യാതൊന്നിന്റെ വര്‍ണ്ണനം മാനസസൃഷ്ടി എന്ന പേരില്‍ വരു 
ന്നുവോ യാതൊന്നില്‍ സമസ്ത തത്വങ്ങളും തന്മാത്രകളുടെ 
രൂപത്തില്‍ വസിക്കുന്നുവോ സ്ഥൂലരൂപത്തല്‍ പരിണമിക്കാ 
തിരിക്കുന്നുവോ, ആ സൂക്ഷ്മ ജഗദ്ൂൂപശരീരത്തില്‍ ചേതനാ 
പ്രകാശസ്വരൂപഹിരണ്യഗര്‍ഭ പരമേശ്വരന്‍ ഇതിന്റെ അധിഷ്ഠാ 
താവായി വസിക്കുകയും കാരണജഗത്തും സ്ഥൂലജഗത്തും - 
ഇവരണ്ടിലും നിന്നുതന്നെ സൂക്ഷ്മ ജഗത്തുമായി ഘനിഷ്ട 
സംബന്ധം ഉണ്ടാകുന്നു. അതിനാല്‍ അവ കാരണവും 
സ്ഥൂലവും - രണ്ടുരൂപങ്ങളോടും കൂടിയവയാകുന്നു. ഇതു 
പോലെ “ഉ” വിന്റേയും മാനസികസൃഷ്ടിയുടെ അധിഷ്ഠാതാ 
വായ തൈജസരൂപം രണ്ടാമത്തെ പാദത്തിന്റെ സമാനത വഹി 
ക്കുന്നതു കാരണം “ഉ” തന്നെ പൂര്‍ണ്ണ്രബഹ്മ പരമേശ്വരന്റെ 
രണ്ടാമത്തെ പാദം ആകുന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം “ഉ” 
വിന്റെയും തേജോമയമായ ഹിരണ്യഗര്‍ഭരൂപത്തിന്റേയും സമാ 
നതയുടെ രഹസ്യത്തെ മനസ്സിലാക്കുന്നുവോ അവന്‍ സ്വയം 
ഈ ജഗത്തിന്റെ സൂക്ഷ്മതത്വങ്ങളെ നല്ലതുപോലെ പ്രത്യക്ഷ 
പ്പെടുത്തുന്നു. ഇതുകാരണം ഈ ജ്ഞാനത്തിന്റെ പരമ്പരയെ 
ഉന്നതമാക്കി അതിനെ വളര്‍ത്തി സര്‍വ്വത്ര സമഭാവത്തോടുകൂ 
ടിയവനായിത്തീരുന്നു; എന്തുകൊണ്ടെന്നാല്‍ ജഗത്തിന്റെ 
സൂക്ഷ്മതത്വങ്ങളെ മനസ്സിലാക്കിയതുകാരണം അതിന്റെ 
യഥാര്‍ത്ഥരഹസ്യം ബുദ്ധിയില്‍ വരുന്നതിനാല്‍ അതിന്റെ 
വൈഷമ്യങ്ങള്‍ നശിച്ചുപോകുന്നു. ഇതിനാല്‍ അവനില്‍ നിന്നും 
ജനിച്ച സന്താനങ്ങളില്‍ ഹിരണ്യഗര്‍ഭരൂപനായ പമരേശ്വരന്റെ 
ഉപര്യുക്തമായ രഹസ്യങ്ങളുടെ ജ്ഞാനം ഇല്ലാത്തവരായി 
ആരും ഉണ്ടായിരിക്കുകയില്ല. 


11. സുഷുപ്തസ്ഥാനഃ പ്രാജ്ഞോ മകാരസ്തൃതീയാ 
മാത്രാ മിതേരപീതേര്‍വാ മിനോതി ഹ വാ ഇദം 
സര്‍വ്വമപീതിശ്ച ഭവതി യ ഏവം വേദ. 


പരമാത്മാവിന്റെ നാമത്മകമായ ഓംകാരത്തിന്റെ മൂന്നാ 

മത്തെ മാത്രയായ “മ' എന്നത്‌ “മാ” ധാതുവില്‍നിന്നുത്ഭങവിച്ച 

താണ്‌. “മാ” എന്ന ധാതുവിന്റെ അര്‍ത്ഥം അളക്കുക അതായത്‌ 

ഇന്ന വസ്തു ഇത്രയുണ്ട്‌ എന്നു മനസ്സിലാക്കുകയാണ്‌. ഈ 
കോ 


ഉ” ഇവയുടെ 
പിന്നാലെ ഉച്ചരിക്കപ്പെടുന്നു. ഇക്കാരണത്താല്‍ രണ്ടിന്റെയും 


“മ” ഓംകാരത്തിന്റെ അന്തിമമാത്രയാണ്‌; “അ 


അളവ്‌ ഇതില്‍ വരുന്നു. അതിനാല്‍ ഇത്‌ അവയെ നല്ലതു 
പോലെ അറിയുന്നു. അതുപോലെ “മ' യുടെ ഉച്ചാരണം കൊണ്ട്‌ 
മുഖം അടയുകയും ചെയ്യുന്നു. “അ' യും “ഉ” വും - രണ്ടും 
അതില്‍ വിലീനമായും തീരുന്നു; അതിനാല്‍ ഇത്‌ ആ രണ്ടുമാ 
ത്രകളേയും അവസാനം വിലീനമാക്കുന്നതും ആകുന്നു. ഇതേ 
പ്രകാരം തന്നെ സുഷുപ്തസ്ഥാനീയ കാരണജഗത്തിന്റെ അധി 
ഷ്ഠിതാവായ പ്രാജ്ഞയും സര്‍വ്വജ്ഞനാകുന്നു. സ്ഥൂലം, 
സൂക്ഷ്മം, കാരണം - ഈ മൂന്നവസ്ഥകളിലും സ്ഥിതിചെ 


P 


N 


യ്യുന്ന ജഗത്തിനെ അറിയുന്നവനും ആകുന്നു. കാരണജഗ 
ത്തില്‍നിന്നുതന്നെ സ്ഥൂലവും സൂക്ഷ്മവുമായ ജഗത്തുക്കള്‍ 
ഉത്ഭവിക്കുകയും അതില്‍ത്തന്നെ അവയുടെ ലയനം സംഭവി 
ക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം “മ' യുടെയും കാരണജഗ 
ത്തിന്റെ അധിഷ്ഠാതാവായ പ്രാജ്ഞ എന്നുപേരുള്ള മൂന്നാ 
മത്തെ പാദത്തിന്റെയും സമത്വം ഉള്ളതുകൊണ്ടു “മ” യും 
“പ്രാജ്ഞ്‌ സ്വരൂപപരമേശ്വരന്റെ ഏകതയെയും അറിയു 
ന്നുവോ ഈ രഹസ്യത്തെ ഗ്രഹിച്ചിട്ട്‌ ഓംകാരത്തിന്റെ സ്മര 
ണാദ്വാരാ പരമേശ്വരനെ ചിന്തിക്കുന്നുവോ അവന്‍ മൂലസഹി 
തമായ സമ്പൂര്‍ണ്ണജഗത്തിനെ നല്ലതുപോലെ അറിയുകയും 
എല്ലാത്തിനേയും വിലീനമാക്കുകയും ചെയ്യുന്നു; അതായത്‌ 
അവന്റെ ബാഹ്യ ദൃഷ്ടി അവസാനിക്കുന്നു. അതിനാല്‍ 
അവന്‍ സര്‍വ്വത്ര ഏകപരബ്രഹ്മ പരമേശ്വരനെത്തന്നെ നോക്കി 


ക്കൊണ്ടിരിക്കുന്നവനായിത്തീരുന്നു. 


സംബന്ധം- മാത്രാരഹിതമായ ഓംകാരത്തിന്റെ നാലാംപാദ 
ത്തോടുള്ള ഏകീകരണത്തെ പ്രതിപാദിച്ചുകൊണ്ട്‌ ഈ ഉപനി 
ഷത്തിനെ ഉപസംഹരിക്കുന്നു. 


12. അമാത്രശ്വതുര്‍ഥോ/ വ്യവഹാര്യഃ പ്രപഞ്ചോപ 
ശിവോ/ ദ്വൈത ഏവ മോങ്കാര ആത്തമൈവ 
സംവിശത്യാത്‌ മനാ/ത്മാനം യ ഏവം വേദ യ 
ഏവം വേദ. 


ശമഃ 


പരബ്രഹ്മ പരമാത്മാവിന്റെ നാമാത്മകമായ ഓംകാരത്തിന്റെ 
മാത്രാരഹിതമായ - സംസാരത്തില്‍ വരാത്തതായ, നിരാകാര 
സ്വരൂപം അതു മനസ്സിനും വാണിക്കും അവിഷയമായതു 
കൊണ്ടു വ്യവഹാരത്തില്‍ കൊണ്ടുവരുവാന്‍ സധ്യമല്ലാത്തതും 
പ്രപഞ്ചത്തില്‍നിന്നുമതീതവും കല്യാണമയവും അദ്വിതീയവും 
ആ നിര്‍ഗ്ഗുണനിരാകാരരൂപമായ നാലാമത്തെ പാദമാകുന്നു. 
എപ്രകാരം മൂന്നുമാത്രകളുടെ നേരത്തേപറഞ്ഞിട്ടുള്ള മൂന്നു 
പാദങ്ങളോടൊത്തുള്ള സമാനതയുണ്ടായിരിക്കുന്നുവോ അതേ 
പ്രകാരം തന്നെ ഓംകാരനിരാകാരസ്വരൂപത്തിന്റെ പരബ്രഹ്മപ 
രമാത്മാവിന്റെ നിര്‍ഗുണനിരാകാര നിര്‍വിശേഷരൂപമായ നാലാ 
മത്തെ പാദത്തോടുള്ള സമത്വം എന്നു ഭാവം. യാതൊരു മനു 
ഷ്യന്‍ ഈ വിധം ഓംകാരവും പരമാത്മാവിന്റെ ഏകതയുടെ 


രഹസ്യവും ഗ്രഹിച്ചിട്ട്‌ പര്രബഹ്മ പരമാത്മാവിനെ 
ന്നതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നാമജപത്തെ അവലംബമാക്കി 
തപസ്സോടുകൂടിയ സാധന നടത്തുന്നുവോ അവന്‍ നിസ്സുന്ദേ 
ഹമായും ആത്മാവില്‍നിന്നും ആത്മാവില്‍ അതായത്‌ പരാത്പ 
രപരബ്രഹ്മപരമാത്മാവില്‍ പ്രവേശിക്കുന്നു. യാതൊരുത്തന്‍ 
ഇപ്രകാരം ഗ്രഹിക്കുന്നു എന്നുള്ള വാക്യത്തെ രണ്ടു പ്രാവശ്യം 
ഉച്ചരിച്ചിട്ട്‌ ഉപനിഷത്തിന്റെ സമാപ്തിയെ സൂചിപ്പിക്കുന്നു. 


പരബ്രഹ്മപരമാത്മാവിന്റേയും അദ്ദേഹത്തിന്റെ നാമത്തി 
ന്റേയും മഹിമ അപാരമാകുന്നു. ഇതിന്റെ അക്കര കടക്കുവാന്‍ 
ആര്‍ക്കും സാധ്യമല്ല. ഈ പ്രകരണത്തില്‍ ആ അസീമപൂര്‍ണ്ണ 
ബ്രഹ്മ പരമാത്മാവിന്റെ നാലു പാദങ്ങളുടെ കല്പന അദ്ദേഹ 
ത്തിന്റെ സ്ഥൂല, സൂക്ഷ്മ, കാരണങ്ങളായ മൂന്നു സഗുണ രൂപ 
ങ്ങളുടേയും നിര്‍ഗുണനിരാകാര സ്വരൂപത്തിന്റെ ഏകതേയും 
കാണിക്കുന്നതിനുവേണ്ടിയും അതുപോലെ നാമത്തിന്റേയും 
നാമിയുടേയും എല്ലാപ്രകാരങ്ങളിലുമുള്ള ഏകതേയും കാണി 
ക്കുന്നതിനും അതുപോലെ അദ്ദേഹത്തില്‍നിന്നും അഭിന്നമായ 
അചിന്ത്യശക്തിയേയും സര്‍വ്വമാന സാമര്‍ത്ഥ്യത്തേയും കാണി 
ക്കുന്നതിനുംവേണ്ടി ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്‌ അനുമാനിക്കുന്നു. 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശ്രണുയാമ ദേവാ ഭദ്രം 
പശ്യേ മാക്ഷാഭിര്യജ്രാഃ 


സ്ഥിരൈരങ്ഗൈസ്തുഷ്ടുവാം സസ്തനൂ 
ഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 


സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശരവാഃ സ്വസ്തി നഃ 
പുഷാ വിശ്വവേദാഃ 


സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്തപിര്‍ദധാതു. 


ഓം ശാന്തിഃ ! ശാന്തിഃ ! ശാന്തിഃ !!! 


ഇതിന്റെ അര്‍ത്ഥം ഈ ഉപനിഷത്തിന്റെ ആരംഭത്തില്‍ 
കൊടുത്തിട്ടുണ്ട്‌. 


nn ee നനന്തത്തെ 


7 


കായഘീരുക്വ്‌ (ലെമ ണദോഫഷബങദ[്ഘത്താ 


പ mee 


ശാന്തിപാഠം 


ഓം. വാങ്‌ മേ മനസി പ്രതിഷ്ഠിതാ. മനോ മേ 
വാചി പ്രതിഷ്ഠിതമാവിരാമ. ഏധി വേദസ്യ 
അണീസ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേ 


നാഹോരാത്രാത്‌ സംദധാമി. ഭൂതം വദിഷ്യാമി സത്യം 
വദിഷ്യാമി. തന്മാമവതു. തദ്‌ വക്താരമവതു. അവതു 
മാം. അവതു വക്താരം ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


DP 


1 


ഓം. എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കട്ടെ. വാക്കില്‍ 
മനസ്സ്‌ സ്ഥിരമായിരിക്കട്ടെ. സ്വയം പ്രകാശാത്മാവേ, അങ്ങ്‌ 
എന്റെ മുന്നില്‍ പ്രത്യക്ഷമാകുക. ഹേ വാണി, ഹേ മനസ്സേ, 
നിങ്ങള്‍ രണ്ടുപേരും എന്റെ വേദജ്ഞാനത്തിന്‌ ആധാരമാ 
കുന്നു. അതിനാല്‍ എന്റെ വേദാധ്യായനത്തെ തടയരുതേ. 
ഈ വേദാധ്യയനത്തെ തടയരുതേ. ഈ വേദാധ്യയനത്തില്‍ 
ഞാന്‍ രാത്രിയും പകലും ചിലവഴിക്കുന്നു. ഞാന്‍ ഭൂതം പറയും 
സത്യം പറയും എന്നെ രക്ഷിച്ചാലും വക്താവിനെ രക്ഷി 
ച്ചാലും എന്നെ രക്ഷിച്ചാലും. 


ഒന്നാം അധ്യായം 


1. ചിത്രോ ഹ വൈ ഗാര്‍ഗ്യായണിര്‍ യക്ഷ്യമാണ 
ആരുണിം വവ്രേ. സ ഹ പുത്രം ശ്വേതകേതും പ്രജി 
ര്ലായ. യാജയേതി. താ ഹാസീനം പ്രപച്ഛു. ഗനത 
മസ്യ പുരതാസ്തി. സംവൃതം ലോകേ യസ്മിന്‍ മാ 
ധാസ്യ ഹോ വോചദധ്വാ ലോകേ യാസ്യസീതി. സഹ 
പിതരമാസാദ്യ പ്രപച്ഛേതീതി. മാ പ്രാക്ഷീത്‌ കഥം 
പ്രതിബ്രവാണീതി. സ ഹോ വാച. അഹമപ്യേതത്‌ 
ന വേദ. സ ദ സ്യേ വ വയം നസ്വാധ്യായമധീത്യ ഹരാ 
മഹേ യന്ന പരേദഹത്യേ ഹി ഉഭൌ ഗമിഷ്യാവ ഇതി. 
സ ഹ സമിത പാണിഃ ചിത്രം ഗാര്‍ഗ്യായണീം പ്രതി 
ച്രരമ ഉപായാനീതി. തം ഹോവാച[്രഹ്മാഘോ 
സി ഗൌാതമയോ ന മാനമുപാഗോ ഏവി വ്യേവ ത്വാ 
ജ്ഞാപയിഷ്യാമീതി. 


മഹര്‍ഷിയായ ചിത്രന്‍ ഗര്‍ഗ്ഗന്റെ പുത്രന്റെ പുത്രനായിരു 
ന്നു. അദ്ദേഹം യജ്ഞം ചെയ്യണമെന്നുദ്ദേശിച്ച്‌ അരുണ പുത്ര 
നായ ഉദ്ദാലകനെ പ്രധാന ഭൃത്വിക്കാക്കി. എന്നാല്‍ ഉദ്ദാലകന്‍ 
ആ യജ്ഞത്തിനു പോകാതെ പുത്രനായ ശ്വേതകേതുവിന്‌ 
വേണ്ടി ചിത്രത്തിന്റെ യജ്ഞത്തിനു പോയി. അത്‌ വേണ്ട 
വിധം പര്യവസാനിപ്പിക്കാന്‍ നിര്‍ദ്ദേശം കൊടുത്തു. നിർദ്ദേ 
ശാനുസരണം ശ്വേതകേതുയജ്ഞത്തില്‍ പങ്കുകൊണ്ട്‌ ഒരു 
ഉയര്‍ന്ന പീഠത്തിലിരുന്നു. അദ്ദേഹത്തെ കണ്ട്‌ മഹാത്മാവായ 
ചിത്രന്‍ ഇങ്ങനെ ചോദിച്ചു:- “എന്നെ പ്രതിഷ്ഠിക്കാന്‍ ഈ 
ലോകത്തില്‍ ആവരണത്തോടു കൂടിയ ഒരു സ്ഥാനമുണ്ടോ? 
അതോ ഭിന്നമായ ആവരണരഹിതമായ സ്ഥാനത്തായിരി 
ക്കുമോ എന്നെ പ്രതിഷ്ഠിക്കുക?” ഇതുകേട്ട്‌ ശ്വേതകേതു പറ 
ഞ്ഞു. 


“എനിക്ക്‌ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. എന്റെ പിതാവ്‌ 
ശാസ്ര്രരഹസ്യങ്ങള്‍ അറിയുന്നവനും അതനുസരിച്ച്‌ 
്രവര്‍ത്തിക്കുന്നവനുമാണ്‌. അങ്ങയുടെ ചോദ്യത്തെപ്പറ്റി 


൭ 


ഞാന്‍ അദ്ദേഹത്തോട്‌ പറയാം.” പിന്നെ ശ്വേതകേതു പിതാ 
വിന്റെ അടുത്തു ചെന്ന്‌ ചിത്രന്‍ ചോദിച്ച സംശയം വ്യക്തമാ 
ക്കി. ഉദ്ദാലകന്‍ പറഞ്ഞു:- “എനിക്കും ഈ ചോദ്യത്തിനു 
ത്തരം നിശ്ചയമില്ല. മഹാത്മാവായ ചിത്രന്റെ യജ്ഞ ശാല 
യിലെത്തി തത്വാധ്യായനത്താല്‍ ജ്ഞാനം നേടാം. അന്യര്‍ക്കെ 
ന്നപോലെ നമുക്കും ചിര്രനില്‍നിന്ന്‌ ധനം ലഭിക്കും. അതി 


നാല്‍ അങ്ങോട്ടുപോവുക.” അങ്ങനെ സമിതി പാണിയായി 


ഉദ്ദാലകന്‍ ജ്ഞാനതൃഷ്ണയോടെ ചിത്രന്റെ അടുത്തുചെന്ന്‌ 
പറഞ്ഞു:- “'ജ്ഞാനാര്‍ജനത്തിനാണ്‌ ഞാനിവിടെ വന്നത്‌. ഉദ്ദാ 
ലകന്റെ ഉദ്ദേശ്യം അതാണെന്നതില്‍ ചിത്രന്‍ സംശയമുണ്ടാ 
യിരുന്നില്ല. 


2. സഹോവാച - യേ വൈ കേ ച അസ്മാല്ലോ 
കാത്‌ പ്രയന്തി ചന്ദ്രമസമേവ തേ സര്‍വേ ഗച്ഛന്തി. 
തേഷാം പ്രാണൈഃ പൂര്‍വ പക്ഷ ആപ്യായതേ. താന 
പരപക്ഷേണ പ്രജനയതി. ഏതദ്വൈസ്വര്‍ഗ്ഗസ്യലോ 
കസ്യ ദ്വാരം യശ്ചന്ദ്രമാസ്തം യത്‌ പ്രത്യാഹത മതി 
്രജതേ. യ ഏനം പ്രത്യാഹതമിഹ വ്യഷ്ടിര്‍ ഭൂത്വാ 
വര്‍ഷതി ത ഇഹ കീടോ വാ പതംഗോ വാ ശകുനിര്‍ 
വാ ശാര്‍ദൂലോ വാ സിംഹോ വാ മത്ധ്യോ വാ പരശ്വാ 
വാ പുരുഷോ വാ /ന്യോ വൈ തേഷു സ്ഥാനേഷു 
പ്രത്യാജായതേ യഥാ കര്‍മ യഥാ വിദ്യുഃ തമാഗതാ 
പ്ൃച്ഛതി കോ /സീതം തം പ്രതി ബ്രൂയാത്‌ വിച 
ക്ഷണാ ദൃതവോ രേത അഭൂതം പഞ്ചദശാത്‌ പ്രസൂ 
താത്‌ ഹത്യവസ്താന്‍മാപുംസി കര്‍ത്തര്യേരയ ധ്വം. 
പുംസാ കര്‍ത്രാ മാതരിമാനിഷകതാ സജായ ഉപജാ 
യമാനോ ദ്വാദശ്രതയോദശ ഉപമാസോ ദ്വാദശ ത്രയോ 
ദശേന ഹത്രാ സം ദദ്വേദേ പ്രതി ദദ്വിദേ [ഹം തന്‍മ 
ഭതവോ അമര്‍ത്യവ ആഭര ധ്വം. തേന സത്യേന തേന 
തപസാ ടഭൃതുരസ്മ്യാര്‍ത്തവോ /സ്മി കോ സ്മി ത്വമ 
സ്മീതി തമതിസ്മ ജതേ. 


പിന്നെ അദ്ദേഹം പറഞ്ഞു: “ഹേ ഉദ്ദാലക, എന്നെപ്പോലെ 
നിസ്സാരനായ ഒരു വ്യക്തിയുടെ അടുക്കല്‍ ഇങ്ങനെ വരാന്‍ 
കാരണമെന്ത്‌? സ്വന്തം മഹത്വം ശരിക്കറിഞ്ഞില്ലല്ലോ. അങ്ങ്‌ 
എല്ലാ ബ്രാഹ്മണരിലും വെച്ച്‌ പൂജനീയനും ്രഹ്മവിദ്യാധി 
കാരിയുമാണ്‌. ഞാന്‍ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച്‌ 
അങ്ങേയ്ക്ക്‌ യഥാര്‍ത്ഥ ജ്ഞാനം നല്‍കാം. 


യജ്ഞകര്‍ത്താവായ ചിത്രന്‍ പറഞ്ഞു:- “മുനേ, യജ്ഞാ 
ദികളായ ഉത്തമ കര്‍മ്മങ്ങളനുഷ്ഠിച്ചിട്ടുളള വിദ്വാന്മാര്‍ ഈ 
ലോകം വിട്ട്‌ പോകുമ്പോള്‍ സ്വര്‍ഗ്ഗം പ്രാപിക്കുന്നു. എന്നാല്‍ 
കൃഷ്ണപക്ഷത്തില്‍ ചന്ദ്രന്‌ ജീവികള്‍ക്ക്‌ തൃപ്തി കൊടു 
ക്കാന്‍ കഴിവില്ല. 


സ്വര്‍ഗ്ഗത്തിലേയ്ക്കുള്ള കവാടം ചന്ദ്രന്‍ എന്ന പേരിനാല്‍ 
പ്രസിദ്ധമാണ്‌. സ്വര്‍ഗ്ഗത്തിനധികാരികളായ വര്‍ ചിന്തിക്കുന്നത്‌ 
സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ കുറെ കഴിയുമ്പോള്‍ താഴെ പതിക്കേണ്ടി 
വരുമെന്നും അങ്ങനെയുള്ള സ്വര്‍ഗ്ഗം നിരര്‍ത്ഥമാണെന്നുമാ 
ണ്‌. നിഷ്കാമകര്‍മ്മികളായി ചന്ദ്രലോകം വെടിയുന്നവര്‍ ശുഭ 
കര്‍മ്മത്താലും ദൃഡ്ഃനിശ്ചയത്താലും സ്വര്‍ഗ്ഗലോകത്തിനും 
മുകളിലുള്ള ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. സുഖം കൊതിച്ച്‌ 
സ്വര്‍ഗ്ഗത്തിലെ സുഖത്തില്‍ തന്നെ മുഴുകി കഴിയുന്നവര്‍ 
പുണൃക്ഷയത്തോടെ താഴോട്ടു പതിക്കുന്നു. 


ഇങ്ങനെ ലോകത്തിലെ സ്വര്‍ഗ്ഗനരക പ്രാപ്തികരമായ ഗതി 
മനസ്സിലാക്കുന്ന ശിഷ്യന്‍ വിരക്തനായി ജിജ്ഞാസയോടെ 
സദ്ഗുരുവിനെ ശരണം പ്രാപിക്കുമ്പോള്‍ ഗുരു ശിഷ്യനോട്‌ 
ചോദിക്കണം. “നീ ആരാണ്‌?” 


2 


ആ ചോദ്യത്തിന്‌ ശിഷ്യന്‍ ഇങ്ങനെയാണ്‌ ഉത്തരം പറ 
യേണ്ടത്‌.- “ദേവന്മാരെ, പതിനഞ്ചു കലകളോടു കൂടിയതും 
ശുക്ലകൃഷ്ണപക്ഷങ്ങള്‍ക്ക്‌ കാരണഭുതവും ശ്രദ്ധയോടെ പ്രത്യ 
ക്ഷപ്പെടുന്ന പിതൃലോകം നല്‍കുന്നവനും വിഭിന്ന ഭോഗദാ 
യകനും ആയ ചന്ദ്രന്റെ സമീപത്തു നിന്നും ഉണ്ടായി ശ്രദ്ധ, 
സോമന്‍, വര്‍ഷം അന്നം എന്നിവയുടെ പ്രഭാവത്താല്‍ സംജാ 
തമായവനും വീര്യത്തിന്റെ രൂപത്തില്‍ പരിവര്‍ത്തനം ചെയ്യ 
പ്പെട്ടവനും ജീവന്‍ ഉള്‍ക്കൊള്ളുന്നതുമായ എന്നെ അങ്ങ്‌ 
സംയോഗകാമ്യ മുഖേന പുരുഷനില്‍ സ്ഥാപിക്കുകയും 
പിന്നീട്‌ ആ പുരുഷന്‍ മുഖേന എന്നെ ഗര്‍ഭത്തില്‍ ധാരണം 
ചെയ്യിപ്പിക്കുകയും ഉണ്ടായി. ഏറെ വര്‍ഷങ്ങളായി ഞാന്‍ മിഥ്യാ 
ജ്ഞാനം പ്രാപഞ്ചിക ഭ്രമം വികാരങ്ങള്‍ എന്നിവയിലും ബ്രഹ്മ 
ജ്ഞാന ജിജ്ഞാസയിലും കഴിഞ്ഞുകൂടുന്നു. ഇനി എനിക്ക്‌ 
അങ്ങ്‌ അമരത്വം കൈ വരുത്തുവാന്‍ പോന്ന ബ്രഹ്മജ്ഞാനം 
ലഭിക്കാന്‍ ഉതകത്തക്കവിധം ആരോഗ്യവും ദീര്‍ഘായുസ്സും 
തരുക. എന്തെന്നാല്‍ ബ്രഹ്മസാക്ഷാത്ക്കാരം ലഭിക്കുന്നതു 
വരെ ജീവിച്ചിരിക്കേണ്ടതുണ്ട്‌. ഞാന്‍ സൂചിപ്പിച്ച സത്യവും 
തപസ്യയും നിമിത്തം ഞാന്‍ ജുതമാകുന്നു. അങ്ങു തന്നെ 
യാണോ ഞാനെന്നും യഥാര്‍ത്ഥത്തില്‍ ഞാന്‍ ആരാണെന്നും 
എനിക്ക്‌ പറഞ്ഞു തരണം.” അവന്റെ വാക്കു കേട്ട്‌ സദ്ഗുരു 
ആ ശിഷ്യനെ സംസാരത്തെ ഭയപ്പെടുന്നവനാണെന്നു കണ്ട്‌. 
ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. അവനെ സംസാരബന്ധനത്തില്‍ 
നിന്നും വിടര്‍ത്തി സകല പാപങ്ങളില്‍നിന്നും വിമുക്തനാ 
ക്കേണ്ടതുണ്ട്‌. 


3. സ തം ദേവയാനം പന്ഥാനം ആപദ്യ അഗ്നി 
ലോകമാഗച്ഛതി. വായുലോകം സ വരുണലോകം സ 
ആദിത്യ ലോകം സ ഇന്ദ്രലോകം സ പ്രജാപതി 
ലോകം സ ബ്രഹ്മ ലോകം. തസ്യ ഹവാ ഏതസ്യ 
ഞബ്രഹ്മലോകസ്യ ആരോരഹദോ മുഹൂര്‍ത്തോ 
യേഷ്ടിഹാ വിജരാ നദീല്യോ വൃക്ഷഃ സാലജ്യം 
സംസ്ഥാനമപരാജിതമായ തനമിന്ദ്ര പ്രജാപതീ ദ്വാര 
ഗോപന. വിഭൂപ്രമിതം വിചക്ഷണാ. ആസന്നമിതാജാഃ 
പര്യങ്കൾ പ്രിയാ ച മാനസി പ്രതിരുപാ ചചാക്ഷഷീ 
പുഷ്പാണ്യാവയതഈ വൈ ച ജഗാത്യം ബാശ്ചാംബാ 
വയവിശ്ചാപ്സരസഃ അംബയാ നദ്യഃ തിമിത്ഥം വിദാ 
ഗച്ഛതി തം ്രഹ്മാ ഹാഭിധാവത മമ യശസാ വിജരാം 
വാ അയം നദീം പ്രാപന്നവാ അയം ജരയിഷൃതീതി. 


ഈശ്വരോപാസന ചെയ്യുന്നവന്‍ ദേവയാനമാര്‍ഗ്ഗത്തില്‍കൂടി 
ആദ്യം അഗ്നിലോകത്തിലെത്തുന്നു. പിന്നെ വായുലോകം; 
അവിടെ നിന്ന്‌ സൂര്യലോകം; പിന്നെ വരുണലോകം; അന 
ന്തരം ഇന്ദ്രലോകം; അനന്തരം പ്രജാപതിലോകം; തുടര്‍ന്ന്‌ 
ബ്രഹ്മലോകം; ബ്രഹ്മലോകത്തില്‍ പ്രവേശിക്കുവാനുള്ള മാര്‍ഗ്ഗ 
ത്തില്‍ “ആര” എന്നു പേരുള്ള വലിയൊരു ജലാശയമുണ്ട്‌ 
അതു കടന്ന്‌ കാമക്രോധാദികളാല്‍ ബ്രഹ്മലോക പ്രാപ്തി 
ക്കുള്ള സാധനയജ്ഞാദികളാല്‍ ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള 
സാധനയജ്ഞാദിപുണ്യ കര്‍മ്മങ്ങള്‍ ഇവ നശിപ്പിക്കുന്ന 
“യേഷ്ടി ഹ” എന്ന ഭാഗം കടന്ന്‌ “വിരജാ” നദിയിലെത്താം. 
അതിന്റെ ദര്‍ശനത്താല്‍ തന്നെ വാര്‍ദ്ധക്യം നഷ്ടമാകുന്നു. 


K 


അനന്തരം “ഇള” എന്നു പേരുള്ള ഇല്യ വൃക്ഷം കാണാം. 
പിന്നീട്‌ പല ദേവന്മാരും താമസിക്കുന്ന നഗരമാണ്‌. അവിടെ 
പൂന്തോട്ടങ്ങള്‍, നദികള്‍, സരോവരങ്ങള്‍, കിണറുകള്‍ ഇവ 
യുണ്ട്‌. നഗരത്തിന്റെ ഒരു ഭാഗത്ത്‌ ധനുസ്സിന്റെ ആകൃതിയി 
ലുള്ള ഒരു പ്രകോഷ്ഠമുണ്ട്‌. അതും കടന്നുപോയാല്‍ “അപ 
രാജിത” എന്നു വിശാലമായ സ്ഥാനമാണ്‌. അവിടെ ബ്രഹ്മാവ്‌ 
താമസിക്കുന്നു. സൂര്യതേജസ്സും ആര്‍ക്കും തകര്‍ക്കാന്‍ കഴി 
യാത്തതുമാകയാല്‍ അപരാജിത എന്ന പേര്‍ അതിനു കിട്ടി. 
ബ്രഹ്മാവിന്റെ ആ ഭവനത്തിന്റെ ദ്വാരപാലകന്മാര്‍ മേഘങ്ങളും 
യജ്ഞത്തിന്റെ പ്രതീകങ്ങളായ വായുവും ആകാശരുപിയായ 
ഇന്ദ്രനുമെത്രേ. 


“വിഭൂഗ്രമതി' എന്ന ഒരു സഭാമണ്ഡപം അവിടെയുണ്ട്‌. 
അതിന്റെ മധ്യത്തില്‍ “വിചക്ഷണ” എന്ന വേദി അല്‍ഭുതകര 
മാണ്‌. ശക്തിയേറിയതും “അമിതാജാ' എന്നു പേരുള്ളതു 
മായ പ്രാണന്‍ തന്നെയാണ്‌ ര്രഹ്മാവിന്റെ സിംഹാസനം. 
പ്രകൃതി രൂപിണിയായ അദ്ദേഹത്തിന്റെ പ്രിയ മനസ്സിനെ ഹരി 
ക്കുന്നവളാകയാല്‍ “മാനസി” എന്ന പേരില്‍ അറിയപ്പെടുന്നു. 
അതിന്റെ ഛായാമൂര്‍ത്തി “ചക്ഷുഷി” യാണ്‌ തേജസ്സേറിയ 
അതിന്റെ അലങ്കാരാദികള്‍ തേജോമയങ്ങളാകുന്നു. 


പ്രപഞ്ചം നാലുവിധത്തിലുള്ള ജീവികളാല്‍ പൂര്‍ണ്ണമാണ്‌ 
- ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, പ്രപഞ്ചത്തിലെ 
സകല ജഡചേതന വസ്തുക്കളും ബ്രഹ്മാവിന്റെ ഉദ്യാന 
ത്തിലെ പുഷ്പങ്ങളാണ്‌. അവയുടെ ധൌതം ഉത്തരീയാദി 
വസ്ത്രങ്ങളാണ്‌. അവിടെയുള്ള അപ്സരസ്സുകളെ “അംബാ” 
എന്നും “അംബായവി” എന്നും പറയുന്നു. അംബയില്‍ ജന 
നീഭാവവും അംബായവിയില്‍ ബുദ്ധിഭാവവുമാകുന്നു. ്രഹ്മ 
ജ്ഞാനം നല്‍കുന്ന അംബയാ എന്ന നദി അവിടെ ഒഴുകു 
ന്നു. ജ്ഞാനിയായ പുരുഷന്‍ അവിടെ ചെന്നെത്താന്‍ കഴി 
യുന്നു. വിജരാ എന്ന നദിയുടെ സമീപത്തുകൂടിയാണ്‌ 
അങ്ങോട്ടു പോകേണ്ടത്‌. അവിടെ എത്തുന്നവര്‍ക്ക്‌ വാര്‍ദ്ധക്യ 
ബാധയുണ്ടാവുകയില്ല. 


4. താം പഞ്ചശതാനി അപ്സരസാം പ്രതിയന്തി 
ശതം പൂര്‍ണ്ണ ഹസ്താഃ ശതം ശതം വാസോഹസ്താഃ 
ശതം ഫലസഹസ്താ ശതമാഞ്ജന ഹസ്താ ശതം 
മാല്യ ഹസ്താഃ തം ബ്രഹ്മാലം കാരേണ അലം കുര്‍വ 
ന്തി. സ ബ്രഹ്മാലങ്കാരേണാലംകൃതോ ബ്രഹ്മ വിദ്വാന്‍ 
ബ്രഹ്മാഭിപ്രൈതി സ അഗച്ഛത്വാരം ഗ്രദം തം മനസാ 
തൃേതി തമിത്വാ സ്രസതി വിദോ മജ്ജന്തി. സ ആഗ 
ച്ചതി മഹൂര്‍ത്താ സ്യഷ്ടി ഹാം സ്തേ /സ്മാദ്‌ പ്രദ 
വന്തി സ ആഗച്ഛതി വിജരാം നദീം താം മനസൈ 
വാത്യേതി. തത്‌ സുകൃത ദുഷ്കൃതേ ധുനുതേ. തസ്യ 
്രിയാ ജ്ഞാതയഃ സുകൃതമുപയന്തു (പിയാ 
ദുഷ്കൃതം തദ്യഥാ രഥേന ധാവയന്‍ രഥ ചക്രേ പര്യ 
വേക്ഷത, ഏവ മഹോരാത്രേ പര്യവേക്ഷത. ഏവം 
സുകൃത ദുഷ്കൃതേ സർവാണി ച ദ്വന്ധാനി സ ഏഷ 
വിസുകൃതോ വിദുഷ്കൃതോ ബ്രഹ്മ വിദ്വാന്‍ ്രഹൈ 
വാഭിപ്രൈതി. 


P 


1 


പെട്ടെന്നു തന്നെ ബ്രഹ്മാവിന്റെ നിര്‍ദ്ദേശാനുസരണം 
അഞ്ഞൂറു അപ്സരസ്സുകൾ അവിടെയെത്തിയ ബ്രഹ്മജ്ഞാ 
നിയെ സ്വാഗതം ചെയ്യാന്‍ ഓടിവരും. അവരില്‍ അഞ്ഞൂറു 
പേര്‍ കേസരം കുങ്കുമം മഞ്ഞള്‍ എന്നിവയുടെ ചൂര്‍ണ്ണം 
കൈയിലെടുത്തിരിക്കും. അഞ്ഞൂറുപേര്‍ക്ക്‌ വിവിധ വസ്ത്ര 
ങ്ങള്‍ ഉണ്ട്‌. നൂറു അപ്സരസ്സുകൾ കൈയില്‍ പലവിധം അംഗ 
രാഗങ്ങള്‍ വഹിച്ചിരിക്കും. എല്ലാവരും കൂടി ആ മഹാത്മാ 
വിനെ അലങ്കരിച്ച്‌ ബ്രഹ്മസ്വരൂപിയാക്കിത്തീര്‍ക്കും. അതോടെ 
അയാള്‍ “അര്‌ എന്നു പേരുള്ള ജലാശയത്തിനടുത്ത്‌ നയി 
ക്കപ്പെടും; അവിടെ ആമജ്ജനം ചെയ്യപ്പെടും. സങ്കല്പം 
മുഖേന അതിനെ തരണം ചെയ്യുന്ന ്രഹ്മജ്ഞാനി പിന്നെ 
“യേഷ്ടിഹ' യുടെ സമീപമെത്തും ദേവന്മാര്‍ അവന്റെ ബ്രഹ്മ 
തേജസ്സിന്റെ മുന്നില്‍ ഉറച്ചുനില്‍ക്കാനാകാതെ ഓടിപ്പോകേണ്ടി 
വരുന്നു. ജ്ഞാനി “വിരാജാ' നദിയുടെ തീരത്തെത്തി പാപ 
പുണ്യങ്ങള്‍ അവിടെ ഉപേക്ഷിച്ച്‌ തന്റെ മാനസിക സങ്കല്പ 
ത്താല്‍ തന്നെ അതിന്റെ അക്കര കടക്കുന്നു. ആ ജ്ഞാനിയെ 
ദ്വേഷിക്കുന്നവര്‍ക്ക്‌ അവന്‍ കൈവിട്ട പാപം ലഭിക്കും; 
എന്നാല്‍ അവനെ സ്നേഹിക്കുന്ന കുടുംബികള്‍ അവന്റെ 
പുണ്യാംശത്തില്‍ പങ്കാളികളാകുന്നു. തേരില്‍ സഞ്ചരിക്കുന്ന 
വ്യക്തി രഥം നിയന്ത്രിക്കുമ്പോള്‍ അതിലെ ചക്രങ്ങളുടെ 
പൃഥ്വിയുമായുള്ള സംയോഗവിയോഗങ്ങളറിയുന്നില്ല. അതു 
പോലെ ബ്രഹ്മജ്ഞാനിയായ വ്യക്തി രാപ്പകല്‍ പാപപുണ്യ 
മയങ്ങളായ പല ദൃശ്യങ്ങളും കാണുന്നുണ്ടെങ്കിലും അവയു 
മായി ബന്ധിക്കുന്നില്ല. പാപപുണ്യങ്ങള്‍ അവനെ ബാധിക്കു 
ന്നില്ല. ബ്രഹ്മജ്ഞാനത്താല്‍ അവന്‍ ബ്രഹ്മത്തെത്തന്നെ പ്രാപി 
ക്കുന്നു. 


ട. സ ആഗച്ഛതീല്യം വൃക്ഷം തം ്രഹ്മഗന്ധഃ 
പ്രവിശതി. സ ആഗച്ഛതി സാലജ്യം സംസ്ഥാനം. തം 
ബ്രഹ്മരസഃ പ്രവിശതി, സ ആഗച്ഛതി അപരാജിതം 
ആയ തനം തം ബ്രഹ്മതേജഃ പ്രവിശതി ആ ഗച്ഛതി. 
ഇന്ദ്രപജാപതീ ദ്വരഗോപൌ താവസ്മാദപദ്രവതഃ സ 
ആഗച്ഛതി വിഭൂ്രമിതം തം ബ്രഹ്മ തേജഃ പ്രവിശതി 
സ ആഗച്ഛതി വിലക്ഷണാമാസന്ദീം ബൃഹദ്രഥം തരേ 
സാമനി പൂര്‍വരപാദയ ശ്ചൈത നൌധസേ ചാപരന 
വവൈരൂപ വൈരാജേ അനുച്യതേ ശാക്വരരൈവതേ 
തീരശ്ചീ സാപ്രജ്ഞാ പ്രജ്ഞയാ ഹി വിപശ്യതി സ 
ആഗച്ഛതി അമിത ജസം പര്യങ്കം സ പ്രാണസ്തസ്യ 
ഭൂതം ച ഭവിഷ്യം ച പൂര്‍വ പാദാശ്രീശ്ചേരാചാപ 
ര, ര്രഹ്ദ്രഗഥഗം തരേ ആനൂച്യേ ഭ്രദയജ്ഞായ 
യജ്ഞീയേ ശീര്‍ഷണ്യേ ജചശ്ച സാമാനി ച പ്രാചീ 
നാതാനാനി യജ്ജുംഷി തിരശ്ചീനാനി സോമാംശവഃ 
ഉപസ്തരണ മുദ്ഗീഥഃ ഉപശ്രീഃ ശ്രീരുപബര്‍ഹണം 
തസ്മിന്‍ സ്രഹ്മാസ്തേ തമിത്ഥം വിത്പാദേനൈവാഗ്ര 
ആരോഹതി. തം ബ്രഹ്മാ പൃച്ഛതി കോ/സീതി. തം 
പ്രതി ബ്രുയാത്‌. 


ബ്രഹ്മജ്ഞാനിയുടെ നാസികയില്‍ ഇല്യ വൃക്ഷത്തിന്റെ 
അടുത്തെത്തിയ ഉടനെതന്നെ ബ്രഹ്മഗന്ധം പ്രവേശിക്കുന്നു. 
പിന്നെ അവന്‍ “സാലജ്യ' മെന്നു പേരുള്ള നഗരത്തിനടുത്തെ 
ത്തും. അവിടെ അവനെ ദിവ്യമായ ബ്രഹ്മരസം പ്രാപിക്കു 


ന്നു. ഇതിനു മുമ്പ്‌ അവന്‍ ഇത്രയും ആനന്ദം ഉണ്ടായിട്ടുണ്ടോ 

വില്ല. അതിനുശേഷം അവന്‍ ബ്രഹ്മാവിന്റെ “അപരാജിത” 

എന്ന ഭവനത്തിനടുത്തെത്തും. അതോടെ അവനില്‍ ബ്രഹ്മ 

തേജസ്സ്‌ നിറയുന്നു. പിന്നെ ഭവനദ്വാരസംരക്ഷകന്മാരായ ഇന്ദ്ര 
ന്റെയും പ്രജാപതിയുടെയും സമീപം പ്രാപിക്കുന്നു. മാര്‍ഗ്ഗം 

കാണിക്കപ്പെട്ട്‌ മുന്നോട്ടു പോയി “വിഭുപ്രമിത' എന്ന 

സഭാമണ്ഡപത്തിലെത്തും. ബ്രഹ്മയശസ്സു ചേര്‍ന്ന്‌ അവന്‍ 

ബൃഹത്തെന്നും രഥന്തരസാമമെന്നും പേരുള്ള രണ്ടുമുന്‍കാല്‍ 
ചേര്‍ന്നതും ശ്യൈതം, നനധസസാമം എന്ന പിന്‍കാലുകള്‍ 

ചേര്‍ന്നതും വൈരൂപം വൈരാജസാമം ഈ ദക്ഷിണോത്തര 

പാദങ്ങള്‍ ചേര്‍ന്നതും ശാക്വരം, രൈവതസാമം എന്ന പൂര്‍വ 

പശ്ചിമ പാദങ്ങള്‍ ചേര്‍ന്നതും ആയ വിചക്ഷണയെന്നു 

വേദിക്കു സമീപം എത്തും. ബുദ്ധിരൂപിണിയും മഹത്തത്വ 

രൂപിണിയുമായി ആ വേദി ബ്രഹ്മജ്ഞാനിക്ക്‌ ദിവ്യ ദൃഷ്ടി 

നല്‍കും. പിന്നെ പ്രാണസ്വരൂപമായ “അമിത ജാ” എന്ന 

സിംഹാസനത്തിനടുത്ത്‌ എത്തും. അതിന്റെ മുന്‍വശത്തുള്ള 
രണ്ടു കാലുകള്‍ ഭൂതഭവിഷ്യത്തുക്കളാണ്‌. പിന്നിലുള്ള കാലു 
കള്‍ ശ്രീദേവിയും ഭൂമീദേവിയും. അനൂച്യ എന്ന രണ്ടു ദീര്‍ഘ 

ഖട്വാംഗങ്ങള്‍ അതിന്റെ ഉത്തരദക്ഷിണ പാദങ്ങളാണ്‌. അവ 

ബൃഹത്തും രഥന്തര സാമവുമെത്രേ. ഭ്ര്രമെന്നും യജ്ഞായ 

ജ്ഞീയമെന്നും പേരുള്ള സാമരുപത്തിലുള്ള രണ്ടു ചെറിയ 

ഖട്വാംഗങ്ങള്‍ പൂര്‍വപശ്ചിമ ഭാഗത്തെ പാദങ്ങളാകുന്നു. അവ 
യില്‍ ശിരസ്സും പാദവും വയ്ക്കുന്നു. കിഴക്കു പടിഞ്ഞാറായ 

വാടികള്‍ ജഗ്വേദസാമവേദങ്ങളുടെ സ്വരഭൂതമാണ്‌. വടക്കുതെ 
ക്കായി വളഞ്ഞു പുളഞ്ഞുമുള്ള വാടികള്‍ യജുര്‍വേദ്രപതീ 

കങ്ങളാകുന്നു. ച്ര്ദരശ്മികള്‍ അവിടെ കോമളശയ്യപോലെ 

വിരിച്ചിരിക്കുന്നു. ഉദ്ഗീഥം അതില്‍ വിരിച്ചിട്ടുള്ള പുതപ്പാണ്‌ 

ലക്ഷ്മിയാകുന്ന തലയണ അവിടെയുണ്ട്‌. അങ്ങിനെയുള്ള 

ആ ദിവ്യസിംഹാസനം ബ്രഹ്മാവിന്‌ വിരാജിക്കാന്‍ വേണ്ടി 

യുള്ളതാണ്‌. ഈ തത്വം ഗ്രഹിച്ചിട്ടുള്ള ്രഹ്മജ്ഞാനി ആ 

സിംഹാസനത്തില്‍ കാലുവെച്ച്‌ കേറുന്നു. അപ്പോള്‍ ബ്രഹ്മാവ്‌ 
അവനോട്‌ ചോദിക്കും. “നീ ആര്‍?” അദ്ദേഹത്തിന്റെ ചോദ്യ 

ത്തിന്‌ ഇപ്രകാരം മറുപടി കൊടുക്കണം. 


6. ഭൃതുരസ്മ്യാര്‍ത്തവോ /സ്മ്യാകാശാദ്യോനേഃ 
സംഭൂതോ ഭാര്യാ ഏതത്‌ സംവത്സരസ്യ തേജോഭൂ 
തസ്യ ഭൂതസ്യാത്മാ ത്വമാത്മാസി യസ്ത്വമസി സോ 
7ഹമസ്മീതി തമാഹകോ ഹമസ്മീതി സത്യമിതി 
ബ്രൂയാത്‌ കീം തദ്യത്‌ സത്യമിതി യദന്യത്‌ ദേവേഭൃശ്ച 
പ്രാണേഭൃശ്ച തത്‌ സദഥ യദ്‌ ദേവാശ്ച പ്രാണാശ്ച 
തത്വം തദേതയാ വാചാ /ഭിവ്യാഗ്രിയതേ സത്യമിത്യേ 
താവദിദം സർവമിദം സര്‍മസി. ഇത്യൈവൈനം 
തദാമി തദേതദ്യക്‌ ശ്ലോകേനാഭ്യുക്തം. 


യജൂദരഃ സാമശിരാ അസാവ്യങ്മൂര്‍ത്തി രവ്യയഃ സ്രബ 
ഹ്മതി സ വിജജ്ഞീയ ജുഷിര്‍ ബ്രഹ്മമയോ മഹാനിതി. തമാഹ 
കേന മേ പനംസ്യാനി നാമാനി ആപ്നോഷി ഇതി പ്രാണേ 
നേതി ബ്രുയാത്‌. 


കേന സ്ത്രീനാമാനീതി വാചേതി കേന നപുംസ 
കാനീതി മനസേതി കേന ഗാന്ധാനിതി പ്രാണനേ 


- 


ത്യേവ ്രൂയാത്‌ കേന രൂപാണീതി ചക്ഷുഷേതി 
കേന ശബ്ദാ നിതി ജിഹ്വയേതി കേന അന്ന രസാ 
നിതി ജിഹ്വയേതി കേന കര്‍മാണീതി ഹസ്താഭ്യാ 
മിതി കേന സുഖദുഃഖ ഇതി ശരിരേണേതികേനനന്ദം 
രതിം പ്രജാദിമിത്യപസ്ഥേനേതി. കേനേത്വാ ഇതി പാദാ 
ഭ്യാമിതി, കേനധിയോ വിജ്ഞം തവ്യം കാമാനിതി 
പ്രജ്ഞയേതി ബ്രുയാത്തമാഹ. ആപോ വൈ ഖലു 
മേഹൃസാവയം തേ ലോകഇതിസായാ ബ്രഹ്മണോ 
ജിതിര്‍ യാ വൃഷ്ടി സ്താം ജിതി ജയതി താം വൃഷ്ടിം 
വൃശ്നുതേ യ ഏവം വേദ യ ഏവം വേദ. ഇതി 
്രഥമോ /ധ്യായഃ 


“ഞാന്‍ സ്വയംഭൂവും സ്വയം പ്രകാശവും വിശ്വത്തിനെല്ലാം 
കാരണ ഭൂതനും ആയ ഈശ്വരനില്‍ നിന്നും ഉത്ഭവിച്ചവനാ 
ണ്‌. ഞാന്‍ ഭൂതങ്ങള്‍ക്കെല്ലാമതീതനും ഭൂതങ്ങള്‍ക്കെല്ലാം കാര 
ണമായിട്ടുള്ളവനും ജഡചേതനയമായ ഭൂതരൂപമായ സംവ 
ത്സരത്തിന്റെ തേജഃസ്വരൂപിയാണ്‌. ഞാന്‍ ജതത്തെ സംബ 
ന്ധിക്കുന്നവനാണ്‌; ഭൂതവുമാണ്‌. ഞാന്‍ ആത്മാവാണ്‌. അങ്ങും 
ആത്മാവാണ്‌. അങ്ങ്‌ എന്താണോ അതുതന്നെയാണ്‌ ഞാനും. 
ഈ വിധത്തിലുള്ള ഉത്തരം കേട്ട്‌ ബ്രഹ്മാവ്‌ വീണ്ടും 
ചോദിക്കും - “ഞാന്‍ ആരാണ്‌?” അതിന്‌ ബ്രഹ്മജ്ഞാനി 
ഇങ്ങനെ ഉത്തരം കൊടുക്കണം. “അങ്ങ്‌ സാക്ഷാത്‌ സത്യ മാ 
ണ്‌.” ഇതുകേട്ട ബ്രഹ്മാവ്‌ വീണ്ടും ചോദിക്കും - “സത്യമെന്നു 
പറയുന്നതു യഥാര്‍ത്ഥത്തില്‍ എന്താണ്‌?” അതിന്‌ ഇപ്രകാര 
മാണ്‌ മറുപടി കൊടുക്കേണ്ടത്‌. “ഏതൊന്നാണോ ദിവ്യത്വ 
ത്തില്‍ നിന്നും പ്രാണനില്‍ നിന്നും ഭിന്നവും അത്ഭുതവും 
ആയിട്ടുള്ളത്‌ അതു തന്നെയാണ്‌ സത്യം. ദിവ്യവും അനശ്വ 
രവും ഏതൊന്നാണോ അതുതന്നെയാണ്‌ സത്യം. അങ്ങയില്‍ 
സര്‍വവും അടങ്ങിയിരിക്കുന്നു. അതിനാല്‍ അങ്ങ്‌ സത്യ 


മാണ്‌.” 


രണ്ടാം അദ്ധ്യായം 


1. പ്രാണോ ബ്രഹ്മതി ഹ സ്മാഹ കാഷീതകി 
സ്തസ്യ ഹ വാ ഏതസ്യ ഗ്രാണസ്യ ബ്രഹ്മണോ 
മനോഭൂതം വാക്പരിവേഷ്ടീ. ചക്ഷുര്‍ ഗോപ്തൃ 
ശ്രോത്രം ്രാവയിതു തസ്മൈ വാ ഏതസ്മൈ 
പ്രാണായ ബ്രഹ്മണേ ഏതാഃ സർവാ ദേവതാ ആയാ 
ചമാനായ ബലിം ഹരന്തി തഥോ ഏവാസ്മൈ സർവാ 
ണി ഭൂതാനി അയാച മാനായൈവ ബലിം ഹരന്തി യ 
ഏവം വേദ തസ്യോപനിഷന്നയാചേദിതി തദ്യഥാ 
ഗ്രാമം ഭിക്ഷിത്വാ അലബ്ധ്വോപവി ശേന്നാഹമതോ 
ദത്തമശ്നീയാമിതി. യ ഏവൈനം പുരസ്താത്‌ പ്രത്യാ 
ചക്ഷീരം സ്ത ഏവൈനമുപമന്ത്രയന്തേ ദദാമത ഇതി. 
ഏഷ ധര്‍മ്മോ യാചിതോ ഭവതി. അന്യതസ്ത്വേവൈ 
നമുപമന്ത്രയന്തേ ദദാമ ത ഇതി. 


കൌഷീതകി മഹര്‍ഷി പറയുന്നത്‌ പ്രാണന്‍ തന്നെയാണ്‌ 
്രഹ്മമെന്നാണ്‌. ഈ പ്രാണനാകുന്ന ബ്രഹ്മത്തെ രാജാവി 
നെപ്പോലെ കരുതണം. വാക്ക്‌ അതിന്റെ രാജ്ഞിയാണ്‌. ചെവി 
സന്ദേശം കേള്‍പ്പിക്കുന്ന ദ്വാരപാലകനാണ്‌. നേത്രം അംഗര 


ക്ഷകന്‍. മനസ്സ്‌ ദൂതനാകുന്നു. സര്‍വേന്ദ്രിയങ്ങളും ന്നി 
അഭിമാനികളായ ദേവതമാര്‍ മുഖേന ആവശ്യപ്പെടാതെ തന്നെ 
പ്രാണനാകുന്ന ബ്രഹ്മത്തിന്‌ ഉപഹാര രൂപത്തില്‍ നല്‍കപ്പെ 
ട്ടിരിക്കുന്നു. ഈ രഹസ്യം അറിയുന്നവന്‍ യാചിക്കാതെ തന്നെ 
സര്‍വചരാചരങ്ങളും ഉപഹാരം സമര്‍പ്പിക്കുന്നു. ഒരു യാച 
കന്‍ ഒരു ഗ്രാമത്തില്‍ പോയി ഭിക്ഷ യാചിച്ച്‌ ഒന്നും കിട്ടാതെ 
നിരാശനായി ആ ഗ്രാമവാസികള്‍ കൊടുത്താലും അന്നാദി 
കള്‍ സ്വീകരിക്കുകയില്@ലെന്നു നിശ്ചയിക്കുന്നതുപോലെ 
പ്രാണനെ ഉപാസിക്കുന്ന സാധകന്‍ ആരോടും യാതൊന്നും 
യാചിക്കാന്‍ പാടില്ലെന്നത്‌ തന്റെ പാവനകര്‍ത്തവ്യമെന്ന്‌ കരു 
തുന്നു. അവന്‍ തന്റെ നിശ്ചയത്തില്‍ ദ്ൃഡ്രചിത്തനായിരിക്കു 
ന്നു. എന്തെന്നാല്‍ യാചകനില്‍ ദൈന്യഭാവം സ്വാഭാവികമാ 
ണ്‌. ഈ ദൈന്യഭാവം കൊണ്ടാണ്‌ അവന്‍ ഭിക്ഷകിട്ടുന്നത്‌. 
കൂടാതെ ആളുകള്‍ അവനെ വിളിച്ച്‌ “നിനക്ക്‌ ഭിക്ഷതരാം” 
എന്നു പറയുന്നു അതും അവനിയെ ദീനഭാവം നിമിത്തമാ 


ണലോ. 
ഒ 


2. പ്രാണോ ബ്രഹ്മേതി ഹ സ്മാഹ പൈംഗ്യ 
സ്തസ്യ ഹ വാ ഏതസ്യ പ്രാണസ്യ ബ്രഹ്മണോ 
വാക്‌ പരസ്തച്ചക്ഷുരാരുന്ധേ ചക്ഷുഃ പരസ്താത്‌ 
ശ്രോത്രമാരുന്ധേ ശ്രോത്രം പരസ്താത്‌ മന ആരുന്ധേ 
മനഃ പരസ്താത്‌ പ്രാണ ആരുന്ധേ തസ്മൈ വാ 
ഏതസ്മൈ പ്രാണായ ബ്രഹ്മണ ഏതാഃ സര്‍വാദേ 
വതാ അയാചമാനായ ബലിം ഹരന്തി തഥോ 
ഏവാസ്മൈ സർവാണി ഭൂതാനി ആയാചമാനായൈവ 
ബലിംഹരന്തി യ ഏവം വേദ തസ്യോപനി ഷന്ന 
യാചേദിതി തദ്യഥാ ഗ്രാമം ഭിക്ഷിത്വാ അലബ്ധ്വോപ 
വിശേന്നാഹമതോദത്തമശ്നീയാമിതിയ ഏവൈനം 
പുരസ്താദ്‌ പ്രത്യാ ചക്ഷീരാസ്ത ഏവൈന മുപമ 
ന്ത്രയന്തേ ദദാമ ഇത്യേഷ ധര്‍മ്മോയാചിതോ ഭവത്യ 
നൃതസ്തു ഏവൈന മുപമന്ത്രയന്തേ ദദാമ ത ഇതി. 


പ്രാണന്‍ തന്നെയാണ്‌ ബ്രഹ്മമെന്ന്‌ പൈംഗ്യമഹര്‍ഷിയും 
പറയുന്നു. ര്രഹ്മം നിമിത്തം വാക്കിനും അതീതമായി നേത്രേ 
ന്ദ്രിയം ഭവിക്കുന്നു. ബ്രഹ്മം നേത്രേന്ദ്രിയത്തെ എല്ലാഭാഗത്തു 
നിന്നും ആവരണം ചെയ്തിട്ടുണ്ട്‌ ശ്രോത്രേന്ദ്രിയത്തിനും അതീ 
തമായി മനസ്സുണ്ട്‌ മനസ്സുമുഖേന ശ്രോത്രേന്ദ്രിയം എല്ലാ ഭാഗ 
ത്തുനിന്നും ആവരണം ചെയ്തിരിക്കുന്നു. പ്രാണന്‍ തന്നെ 
യാണ്‌ ബ്രഹ്മം സര്‍വദേവതകളും ആ പ്രാണനാകുന്ന ബ്രഹ്മ 
ത്തിന്‌ യാചിക്കാതെ തന്നെ ഉപഹാരം നല്‍കുന്നു. അത്‌ 
ആരോടും ഒന്നും യാചിക്കുകയില്ല. ഒരിക്കല്‍ ഒരു യാചകന്‍ 
ഒരു ഗ്രാമത്തില്‍ പോയി ഭിക്ഷ യാചിക്കുന്നു. ഭിക്ഷ കിട്ടാത്ത 
പക്ഷം നിരാശനായി അവന്‍ ഇനി ഞാന്‍ ഒരാളോടും ഭിക്ഷ 
ചോദിക്കുകയില്ലെന്ന്‌ ശപഥം ചെയ്യുന്നു. അവന്റെ ആ ദൃഡഃ 
നിശ്ചയം കണ്ട്‌ മുമ്പ്‌ ഭിക്ഷ കൊടുക്കുകയില്ലെന്ന്‌ പറഞ്ഞ 
വര്‍ തന്നെ വിളിച്ചു വരുത്തി നിനക്ക്‌ ഭിക്ഷതരാം എന്ന്‌ പറ 
യുന്നു. 


3. അഥാതക ഏക ധനാവരോധനം യദേകധനം 
അഭിധ്യായാത്‌ പൌര്‍ണ്ണമാസ്യം വാ അമാവാസ്യായാം 
വാ ശുക്ലപക്ഷേ വാ പുണ്യേ നക്ഷത്രേ അഗ്നിം ഉപ 


ഇ 


സമാധായ പരി സമൂഹ്യ പരിസ്തീര്യ പര്യുക്ഷ്യോത്‌ 
പൂയയ ദക്ഷിണം ജാന്മാച്യ ്രുവേണ വാ ചമസേന 
വാ കംസേന വൈതാ ആജ്യാഹുതിര്‍ ജുഹോതി 
വാങ്നാമ ദേവതാ അവരോധിനീ സാമേ അമുഷ്മാ 
ദിദം അവരുന്ധാം തസ്ൈ സ്വാഹാ. പ്രാണോ നാമ 
ദേവതാ അവരോധിനീസാ മേ അമുഷ്മാദിദം അവ 
രുന്ധാം തസ്യ സ്വാഹാ. ചക്ഷുര്‍ നാമ ദേവതാ അവ 
രോധിനീ സാ മേ അമുഷ്മാദിദം അവുരന്ധാം തസ്യൈ 
സ്വാഹാ. ശ്രോതം നാമ ദേവതാ അവരോധി നീ സാമേ 
അമുഷ്മാദിദം അവരുന്ധാം തസ്യൈ സ്വാഹാ. മനോ 
നാമ ദേവതാ അവരോധിനീ സാ മേ അമുഷ്മാദിദം 
അവരുന്ധാം തസ്യ സ്വാഹാ. പ്രജ്ഞാ നാമ ദേവതാ 
അവരോധിനീ സാമേ അമുഷ്മാദിദം അവരുന്ധാം 
തസ്ൈ സ്വാഹാ ഇതൃഥ ധൂമഗന്ധം പ്രജിര്ലായ 
ആജ്യലേപേന അംഗാനി അനുവിമൃജ്യ വാചം യമോ 
അഭി പ്രവജ്യ അര്‍ത്ഥം ്രവീത ഭൂതം വാ (പഹി 
ണുയാത്‌ ലഭതേ ഹൈവ. 


അനന്തരം ധന നിരോധനത്തെപ്പറ്റി പറയുന്നു. പൂര്‍ണ്ണ 
മാസിയിലോ അമാവാസിയിലോ മറ്റേതെങ്കിലും പുണ്യതി 
ഥിയും നക്ഷത്രവും വരുന്ന ദിവസമോ ധനം ആഗ്രഹിക്കുന്ന 
വ്യക്തി അഗ്നി സ്ഥാപിച്ച്‌ കുശവിരിച്ച്‌ മന്ത്രം കൊണ്ട്‌ വിശു 
ദ്ധമായ ജലം തളിച്ച്‌ പാത്രത്തില്‍ വെച്ചുനെയ്യും ശുദ്ധീകരിച്ച്‌ 
യഥാവിധി ആഹുതി സമര്‍പ്പിക്കണം. “വാണീ ദേവി” ആഗ്ര 
ഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നവളാണ്‌. ദേവി പ്രാണോപാസന 
ചെയ്യുന്നവന്‍ ഇതിനാല്‍ ഇച്ഛിച്ച ധനം കൈ വരുത്തട്ടെ” 
ഇങ്ങനെ ചൊല്ലി ആഹുതി ചെയ്യുക. ്രാണദേവത അഭീ 
ഷ്ഠസിദ്ധി നല്‍കുന്നതാണ്‌. പ്രാണോപാസകനായ എനിക്ക്‌ 
ധനം കൈ വരുത്തട്ടെ. എന്നു ചൊല്ലി ആഹുതി അര്‍പ്പിക്കു 
ക. ചക്ഷുസ്സായ ദേവി കാമന സാധിപ്പിക്കുന്നവളാണ്‌. ദേവി 
പ്രാണോപാസകനായ എനിക്ക്‌ ഇച്ഛിച്ചധനം കൈ വരുത്ത 
ട്ടെ. ശ്രോത്രം എന്ന ദേവി അഭീഷ്ട ഫളദായിനിയാണ്‌. പ്രാണ 
ബ്രഹ്മോപാസകനായ എനിക്ക്‌ ദേവി ഇച്ഛിച്ച ധനം കൈവരു 
ത്തട്ടെ. അവള്‍ക്കായി ആഹുതി സമര്‍പ്പിക്കുന്നു. മനസ്സാകുന്ന 
ഇന്ദ്രിയം അഭീഷ്ടഫലം നല്‍കുന്നതാണ്‌. പ്രാണോപാസക 
നായ എനിക്ക്‌ അത്‌ ഇച്ഛിച്ച ധനം കൈ വരുത്തട്ടെ. ഇങ്ങനെ 
ആഹുതികള്‍ കൊടുത്തതിനു ശേഷം ധൂഗന്ധം (ഘാണിക്കു 
കയും ഹവനാശിഷ്ടമായ ഘൃതം പുരട്ടുകയും മൌനം വരിച്ച്‌ 
ധനാധിപനെ സമീപിച്ച്‌ ധനം ആവശ്യമെന്ന്‌ പറയുകയും 
ചെയ്യുക. ആ വ്യക്തി ദൂരെയെവിടെയെങ്കിലുമാണെങ്കില്‍ 
ദൂതന്‍ മുഖേന സന്ദേശമയയ്ക്കാം. ഈ കര്‍മ്മം ആഗ്രഹിച്ച 
ഫലം നല്‍കും. 


4. അഥാതോ ദൈവഃ സ്മരോ യസ്യ പ്രിയോബു 
ഭൂഷേദ്യസ്്ൈ വാ ഏഷാം വൈ തേഷാമവൈ 
കസ്മിന്‍ പര്‍വണി അഗ്നിം ഉപസമാധായ ഏതയാ 
ഏവ ആവ്യത്യൈ താ ആജ്യാഹുതിര്‍ ജൂഹോതി 
വാചം തേ മയി ജൂഹോമൃയസഈ സ്വാഹാ. പ്രാണം 
തേമയി ജൂഹോമ്യസന സ്വാഹാ. ചക്ഷുസ്തേമയി 
ജൂഹോമ്യസന സ്വാഹാ. ശ്രോത്രംതേ മയി ജൂഹോ 
മൃസന സ്വാഹ. മനസ്തേ മയി ജൂഹോമ്യസന 


സ്വാഹാ. പ്രജ്ഞാം തേ മയി ജൂഹോമ്യസന യ 
ഇതൃഥ ധൂമഗന്ധം പ്രതിരഘായ ആജ്യലേപേന 
അംഗാനി അനുവിമൃജ്യ വാചംയമോ അഭിപ്രവജ്യസം 
സ്പര്‍ശം ജിഗമിഷേ പിവാതാ ദ്വാ സംഭാഷണമാണഃ 
തിഷ്ഠേത്‌ പ്രിയോഹൈവ ഭവതി സ്മരന്തി ഹൈവാ 
സ്മാത്‌. 


അനന്തരം വാങ്മൂലം സിദ്ധമാകുന്ന അഭീഷ്ടപൂര്‍ത്തിയെ 
പ്പറ്റി പറയുന്നു. ഉപാസകന്‍ ആര്‍ക്കെങ്കിലും പ്രിയംകരനാക 
ണമെന്ന്‌ ആഗ്രഹിക്കുന്ന പക്ഷം അവന്‍ വാഗാദി ദേവത 
കള്‍ക്ക്‌ പ്രിയനാകണം. അതിന്‌ ഏതെങ്കിലും പുണ്യതിഥി 
യില്‍ യഥാവിധി ഹോമാചാരങ്ങളെല്ലാം നിര്‍വഹിച്ച്‌ ഘൃതാ 
ഹുതി സമര്‍പ്പിക്കണം. “ഞാന്‍ നിന്റെ വാക്കാകുന്ന ഇന്ദ്രി 
യത്തെ എന്നില്‍ ഹവനം ചെയ്യുക. എന്റെ കാര്യം സാധിക്കു 
മാറാകണം. ഈ ആഹുതി അര്‍പ്പിക്കട്ടെ ഞാന്‍ എന്റെ 
പ്രാണനെ എന്നില്‍ ഹവനം ചെയ്യുന്നു. എനിക്ക്‌ കാര്യ സിദ്ധി 
യുണ്ടാകട്ടെ. ഈ ആഹുതി സമര്‍പ്പിക്കുന്നു. ഞാന്‍ നിന്റെ 
ന്റേതങ്ങളെ എന്നില്‍ ഹവനം ചെയ്യുന്നു. “എന്റെ കാര്യം 
സാധിക്കട്ടെ. ഈ ആഹുതി സ്വീകരിക്കുക. ഞാന്‍ നിന്റെ 
ശ്രോത്രങ്ങളെ എന്നില്‍ ഹവനം ചെയ്യുന്നു. എന്റെ കാര്യം 
സാധിക്കുമാറാകട്ടെ. ഈ ആഹുതി കൈക്കൊള്ളുക. ഞാന്‍ 
നിന്റെ മനസ്സിനെ എന്നില്‍ ഹവനം ചെയ്യുന്നു. എന്റെ കാര്യം 
സാധിക്കട്ടെ. ഈ ആഹുതി സ്വീകരിക്കുക; ആഹുതികള്‍ക്കു 
ശേഷം ധൂമഗന്ധം ഏറ്റ്‌ ഹോമാര്‍പ്പിത ഘൃതം അംഗങ്ങളില്‍ 
പുരട്ടി മമനമവലംബിച്ച്‌ ആഗ്രഹിച്ച വ്യക്തിയെ സമീപിക്ക 
ണം. പിന്നെ വായ്‌ ശബ്ദം ഇച്ഛിത വ്യക്തി വരെ എത്തിക്കു 
ന്നതില്‍ സഹായകമായ സ്ഥാനത്ത്‌ നിന്നുകൊണ്ട്‌ പറയണം 
അതോടെ ആ വ്യക്തി പ്രിയംകരനായിത്തീരും. കൂടാതെ 
സ്ഥാനം വിട്ടതിനുശേഷവും അയാള്‍ ഓര്‍മ്മിക്കും. 


5. അഥാതഃ സാംയമനം പ്രാതര്‍ദനമാന്തരമഗ്നി 
ഹോത്രം ഇതി ച ആചക്ഷതേ യാവദ്ൈ പുരുഷോ 
ഭാഷതേ ന താവത്‌ പ്രാണിത്യം ശക്നോതി പ്രാണം 
തദാ വാചി ജൂഹോതി യാവദ്വൈ പുരുഷോ പ്രാണിതി 
ന താവത്‌ ഭാഷിതും ശക്നോതി വാചം തദാ പ്രാണേ 
ജുഹോതി. ഏതേ അനന്തേ അമൃതാഹുതീ ജാഗ്രച്ച 
സ്വപ്നം സന്തതമവ്യവച്ഛിനം ജൂഹോത്യഥയാ അന്യാ 
ആഹുതയോ അന്തവത്‌ യസ്താഃ കര്‍മ മയ്യോ ഹി 
ഭവന്തി ഏതദ്ധ വൈ പൂർവേ വിദ്വാംസോ അഗ്നി 
ഹോത്രം ന ജുഹുവാം ച്രകുഃ 


അനന്തരം ദിവോദാസ പുത്രനായ പ്രതര്‍ദ്ദനന്‍ അനു 
ഷ്ഠിച്ച സാംയമനം എന്ന അഗ്നിഹോത്രത്തെപ്പറ്റി പറയുന്നു. 
മനുഷ്യന്‍ സംസാരിച്ചുകൊണ്ടിരിക്കെ പൂര്‍ണ്ണരീതിയില്‍ ശ്വസി 
ക്കാന്‍ സാധ്യമല്ല. ആ ഘട്ടത്തില്‍ പ്രാണനെ വാണിയാകുന്ന 
അഗ്നിയില്‍ ഹവനം ചെയ്യണം. വാക്കും ്രാണാഹുതികളും 
ഒരിക്കലും അവസാനിക്കാത്തതാണ്‌. അവ അമരങ്ങളാകുന്നു. 
ഉണര്‍ന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജീവികള്‍ ഈ ആഹു 
തികള്‍ ഹോമിച്ചു കൊണ്ടു തന്നെയിരിക്കണം. വാക്കിനും 
പ്രാണാഹുതികള്‍ക്കും ഭിന്നമായ അവസ്ഥാവിശേഷങ്ങളാണ്‌. 
ദ്രവ്യങ്ങള്‍ കൊണ്ടുള്ള ആഹുതികള്‍ പൂര്‍ണ്ണമെന്ന്‌ പറയാന്‍ 


2 


PD 


നിവൃത്തിയില്ല. പ്രാചീനകാലത്തെ ജ്ഞാനികള്‍ അതറിഞ്ഞി 
രുന്നു. അവര്‍ കേവലം കര്‍മ്മ മയമായ ആഹുതികള്‍ക്ക്‌ ഏറെ 
പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 


6. ഉക്തം ബ്രഹ്മതി ഹ സ്മാഹ ശുഷ്ക ഭൃംഗാരഃ 
തദൃഗിത്യുപാസീത സർവാണി ഹാസ്മൈ ഭൂതാനി 
ശ്രേഷ്ഠ്യാ യാഭ്യര്‍ച്യന്തേ തത്‌ യജ്ജുരിത്യുപാസീത 
സർവാണി ഹാ സ്മൈ ഭൂതാനി ഖൈശഷ്ഠ്യാ 
യുജ്യന്തേ തത്‌ സ്ര്രീരിമത്യുപാസീത സർവാണി 
ഹാസ്മൈ ഭൂതാനി ശ്രൈഷ്ഠ്യായ സംനമന്തേ തത്‌ 
ശ്രീരിത്യുപാസീത തദ്ൃശ ഇത്യുപാസീത തത്തേജ 
ഇത്യുപാസീത. തദ്യഥൈ തത്‌ ശാസ്ത്രാണാം ശ്രീമ 
ത്തമം. യശസ്വിതമം തേജസ്വിനം തഥോ ഏവൈ 
വിദ്വാന്‍ സർവേഷാം ഭൂതാനാം ശ്രീത്തമോ യശസ്വീ 
തമഃ തേജസ്വീ തമോ ഭവതി. തമേത മൈഷ്ടകം 
കര്‍മ്മ മയാത്‌ മാനം അധ്വര്യുഃ സംസ്കരോതി 
തസ്മിന്‍, യജ്ജുര്‍ മയം പ്രവയതി യജുര്‍മയ ജ്ടക്‌ മയം 
ഹോതാ ജക്മയേ സാമമയമുദ്ഗാതാ സ ഏഷ 
സർവസ്യ ത്രയ വിദ്യായാ ആത്മൈഷ ഉ ഏവാ 
സ്യാത്മാ ഏത ദാത്മാ ഭവതി യ ഏവം വേദ. 


്രാണനെത്തന്നെയാണ്‌ മഹാത്മാവായ ശുഷ്കഭ്യം 
ഗാരനും ്രഹ്മമെന്നു പറയുന്നത്‌. ഉക്ഥ രൂപത്തിലുള്ള 
പ്രാണനെ ജുക്‌ എന്ന്‌ കരുതി ഉപാസിക്കുക. പ്രാണ രൂപ 
ത്തിലുള്ള ഉക്ഥത്തെ ലൂക്‌ എന്ന്‌ അറിയുന്ന ജ്ഞാനിയെ 
ലോകത്തിലെ മഹത്വം ആഗ്രഹിക്കുന്ന സകല ജീവികളും 
പൂജിക്കുന്നു. ഉക്തത്തില്‍ യജുര്‍ ബുദ്ധിചേര്‍ന്ന ഉപാസകനെ 
മഹത്വകാംക്ഷികള്‍ സഹായിക്കുന്നു ഉക്ഥത്തില്‍ സാമബുദ്ധി 
ചേര്‍ന്ന സാധകനെ ഉത്കര്‍ഷേച്ഛുക്കള്‍ നമസ്കരിക്കുന്നു. 
ഉക്ഥത്തെ ശ്രീഭാവേന ഉപാസിക്കാം. അതില്‍ യശോഭാവം 
ഉണ്ട്‌. തേജസ്സ്‌ എന്ന നിലയിലും അത്‌ ഉപാസിക്കാം. ശ്രേഷ്ഠ 
മായ ധനുസ്സ്‌ ശക്തി സമ്പന്നവും ഏറെ തേജോമയവും ആയി 
രിക്കുന്നതുപോലെ ഈ രഹസ്യമറിയുന്നവന്‍ ശ്രേഷ്ഠനും 
യശസ്ധവിയും ശ്രീസമ്പന്നനുമാകുന്നു. 


ഇഷ്ടികാരചിതമായ വേദിയില്‍ സഞ്ചിത കര്‍മ്മയുക്തമായ 
പ്രാണാഗ്നിയെ ആത്മ സ്വരൂപത്തില്‍ സ്വീകരിച്ചു. ഭൃത്വിക്ക്‌ 
ആത്മസംസ്കാരം ചെയ്യണം. യജ്ജുര്‍വേദവിധിപ്രകാരം സിദ്ധ 
മായ കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കണം. യജ്ജുര്‍വേദീയ കര്‍മ്മ 
ങ്ങളില്‍ ജഗ്വേദസിദ്ധകര്‍മ്മങ്ങളെ യോജിപ്പിക്കുകയും സാമ 
വേദാനുസ്യതങ്ങളായ അനുഷ്ഠാനങ്ങള്‍ സമുചിതമായി 
യോജിപ്പിക്കുകയും ചെയ്യുമ്പോള്‍ പൂര്‍ണ്ണമായ ഫലസിദ്ധിയു 
ണ്ടാകുന്നു. മൂന്നു വേദവിദ്യയുടേയും ആത്മാവ്‌ അധ്വര്യമാ 
കുന്ന പ്രാണനാണ്‌. പ്രാണന്‍ തന്നെയാണ്‌ ഈ വിദ്യയുടെ 
ആത്മാവ്‌. പ്രാണനെപ്പറ്റി ഇങ്ങനെ അറിയുന്ന വ്യക്തി സ്വയം 
പ്രാണസമാനനാകുന്നു. 


ഇഷ്ടികാരചിത മായ വേദിയില്‍ സഞ്ചിത കര്‍മ്മയുക്തമായ 
പ്രാണാഗ്നിയെ ആത്മസ്വരുപത്തില്‍ സ്വീകരിച്ചു. ഭൃത്വിക്ക്‌ 
ആത്മസംസ്കാരം ചെയ്യണം. യജ്ജുര്‍വേദ വിധിപ്രകാരം 
സിദ്ധമായ കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കണം. യജ്ജുര്‍വേദീയ 
കര്‍മ്മങ്ങളില്‍ ജുഗ്വേദസിദ്ധകര്‍മ്മങ്ങളെ യോജിപ്പിക്കുകയും 


സാമവേദാനുസൃതങ്ങളായ അനുഷ്ഠാനങ്ങള്‍ റു 
യോജിപ്പിക്കുകയും ചെയ്യുമ്പോള്‍ പൂര്‍ണ്ണമായ ഫലസിദ്ധിയു 
ണ്ടാകുന്നു. മൂന്നു വേദവിദ്യയുടെയും ആത്മാവ്‌ അധ്വര്യമാ 
കുന്ന പ്രാണനാണ്‌. പ്രാണന്‍ തന്നെയാണ്‌ ഈ വിദ്യയുടെ 
ആത്മാവ്‌. പ്രാണനെപ്പറ്റി ഇങ്ങനെ അറിയുന്ന വ്യക്തി സ്വയം 
പ്രാണമാനനാകുന്നു. 


5. അഥാതഃ സര്‍വജിതഃ കൌഷീതകേഃസ്‌ ത്രീണി 
ഉപാസനാനി ഭവന്തി. യജേഞാപവീതം കൃത്വാ അപ 
ആചമ്യ ത്രിരുദ പാത്രം പ്രസിപ്യ ഉദ്യന്തമാദിത്യമുപ 
തിഷ്ഠതേ. വര്‍ഗ്ഗോസി പാപമാനം മേ വൃങ്ധീത്യേ 
തയൈവാവൃതാ മധ്യേ സന്തമുദ്വര്‍ഗ്ഗോ അസി 
പാപ്മാനം മ ഉദ്വ്യങ്ധീ ത്യേത യൈവാവൃതാ 
അസ്തം യന്തം സംവര്‍ഗ്ഗോ /സി പാപ്മാനം മേ 
സംവ്യങ്‌ ധീതി യദഹോരാത്രാഭ്യാം പാപം കരോതി 
സ തദ്വ്യങ്തേ അഥ മാസിമാസ്യമാവാസ്യായാം 
പശ്ചാച്ചന്ദരമസം ദൃശ്യ മാനമുപതിഷ്ഠേതൈത 
യൈവാവ്യതോ ഹരിത തൃണാഭ്യാം വാക്‌ പ്രത്യയ 
സൃതിയത്തേ സുസീമം ഹൃദയമധി ശ്രിതം തേന മൃത 
ത്വസ്യേ ശാനേ മാ / ഹം പയത്രമഘം രുദമിതി ന 
ഹാസ്മാത്‌ പൂര്‍വാഃ പ്രജാഃ പ്രൈതീതി നു ജാതപു 
ര്രസ്യ അഥ അജാത പുത്രസ്യ അപ്യായസ്വസമേതു 
തേ സം തേ പയാംസി സമുയന്തു വാജാ യമാദിത്യാ 
അംശുമാപ്യയന്തി തൃേതാസ്തി സ്ര ചോ ജപിത്വാ 
മാ അസ്മാകം പ്രാണേന പ്രജയാ പശുഭി രാപ്യായ 
യിഷ്ഠാ യോ അസ്മാന്‍ ദ്വേഷ്ടി യം ച വയം ദ്വിഷ്മ 
സ്തസ്യപ്രാണേന പ്രജയാ പശുഭി രാപ്യായ സ്വേതി 
ദൈവിമാവൃത മാവര്‍ത്ത ആദിതൃസ്യാവൃത മന്വാ 
വര്‍ത്ത ഇതി ദക്ഷിണം ബാഹുമമ്പാവര്‍ത്തതേ. 


കാഷീതകി മഹര്‍ഷിക്ക്‌ മൂന്നു തവണയുണ്ടായ അനു 
ഭൂത ഉപാസനയെപ്പറ്റിയാണ്‌ ഇനി പറയുന്നത്‌. ഇടത്തുഭാഗ 
ത്തിരുന്ന്‌ ആചമിക്കുക; പിന്നെ പാത്രം വിശുദ്ധ നിര്‍മ്മല 
ജലം കൊണ്ട്‌ മൂന്നുപ്രാവശ്യം നിറയ്ക്കുക. പിന്നെ ഉദയ 
സൂര്യന്‌ അര്‍ഘ്യം കൊടുത്ത്‌ പറയണം “പ്രപഞ്ചത്തെ തൃണ 
തുല്യം തൃജിക്കുകയാല്‍ അങ്ങയെ വര്‍ഗ്ഗം എന്ന്‌ പറയുന്നു. 
എന്റെ പാപം നശിപ്പിക്കുക. പിന്നെ മധ്യാഹ്നത്തില്‍ സൂര്യനെ 
നമസ്കരിച്ച്‌ പറയുക' “അങ്ങയെ ഉവര്‍ഗ്ഗം എന്ന്‌ പറയുന്നു. 
എന്റെ പാപം നശിപ്പിക്കു. സന്ധ്യാകാലത്തും ഇങ്ങനെ പറ 
യണം:- അങ്ങയെ സംവര്‍ഗ്ഗം എന്നു പറയുന്നു. എന്റെ പാപ 
ങ്ങളെ അകറ്റുക, ഈ ഉപാസനയുടെ പരിണിതഫലമായി 
മനുഷ്യമനസ്സ്‌ പരിശുദ്ധമാകുന്നു. അവന്‍ രാത്രിയോ പകലോ 
ഒരിക്കലും പാപം ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഉപാസന പറ 
യാം. ഓരോ മാസത്തിലും അമാവാസ്യ ദിവസം സൂര്യമണ്ഡ 
ലത്തിന്റെ പടിഞ്ഞാറ്‌ ഭാഗത്ത്‌ സ്ഥിതിചെയ്യുന്ന സുഷുമ്നാ 
രശ്മിയില്‍ ചന്ദ്രന്‍ സ്ഥിതിചെയ്യുന്നത്‌ കാണാം. ആ ഘട്ടത്തില്‍ 
സൂര്യനെ പൂജിക്കണം. അര്‍ഘ്യത്തിനുള്ള ജലപാത്രത്തില്‍ 
രണ്ടുപച്ചപുല്ലിന്റെ മുളവെച്ചു പ്രാര്‍ത്ഥിക്കണം. - “ചന്ദ്രമണ്ഡ 
ലത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി സുന്ദര ഭാവന കലര്‍ന്ന 
ഭവതിയുടെ ഹൃദയം ചന്ദ്രമണ്ഡലത്തില്‍ വിരാജിക്കുന്നു. 
അതു മുഖേന ദേവി അവനാശപദാധികാരിണിയാണ്‌. ഞാന്‍ 


P 


ഇ 


പുര്തശോകത്താല്‍ ഒരിക്കലും ദുഃഖിച്ച്‌ കരയാതിരിക്കാന്‍ 
എന്നില്‍ ദയ ചെയ്യുക.” ഇങ്ങനെ ഉപാസിക്കുന്നവന്‍ പുത്ര 
വാനാണെങ്കില്‍ അവന്റെ പുത്രന്‍ അയാളുടെ മരണത്തിനു 
മുമ്പ്‌ മരിക്കില്ല. പുത്രഹീനനാണെങ്കില്‍ മുമ്പിലത്തെപ്പോലെ 
താഴെ സൂചിപ്പിക്കുന്ന മന്ത്രം ജപിക്കണം. “ഹേ നാരീരൂപ 
യായ സോമ, നീ പുരുഷ രൂപിയായ സൂര്യന്റെ തേജസ്സ്‌ സ്വീക 
രിച്ച്‌ പ്രവൃദ്ധമാക്കുക. ഉത്പത്തിക്ക്‌ കാരണഭൂതമായ വീര്യ 
മായ തേജസ്സ്‌ നിന്നില്‍ സ്ഥിതി ചെയ്യട്ടെ. നീ അന്നപ്രാ 
പ്തിക്കും ഹേതുവാകുക. സോമ, നീ സൌമൃഗുണവാനാണ്‌. 
നിന്റെ ശ്രേഷ്ഠ രസം പുരുഷര്‍ക്ക്‌ ഉപകാരം ചെയ്യുന്നതും 
ശക്തിദായകവും ശത്രുക്കളെ പരാജയപ്പെടുത്താന്‍ സമര്‍ത്ഥ 
വുമാണ്‌. ആ രസം ജീവികള്‍ക്ക്‌ അനായാസമായി ലഭിക്കു 
മാറാകട്ടെ. നീ തേജോമയനായി ഞങ്ങള്‍ക്ക്‌ അമരത്വം കൈവ 
രുത്തുക. സ്വര്‍ഗ്ഗത്തില്‍ ശ്രേഷ്ഠമായ യശസ്സ്‌ പ്രതിഷ്ഠിക്കുക. 


സ്ത്രീ രൂപമായ സോമത്തെ ദ്വാദശാദിത്യന്മാരായ പുരു 
ഷന്മാര്‍ തങ്ങളുടെ വീര്യമാകുന്ന തേജസ്സുകൊണ്ട്‌ ആനന്ദി 
പ്പിക്കുന്നു. അക്ഷയ ബലമുള്ള സോമം പാനം ചെയ്യുന്നു. 
സോമതംരംഗങ്ങളാല്‍ ത്രൈലോക്യ സംരക്ഷകനായ വരു 
ണനും ബൃഹസ്പതിയും ഞങ്ങള്‍ക്ക്‌ ബലവും ആനന്ദവും 
നല്‍കുമാരാകട്ടെ. ഹേ സോമ, നീ ഞങ്ങളുടെ ജീവന്‍ പ്രജ 
കള്‍ മൃഗങ്ങള്‍ എന്നിവയില്‍ നിന്റെ വിശപ്പ്‌ ശമിപ്പിക്കരുത്‌. 
എന്നാല്‍ ഞങ്ങളോട്‌ വൈരമുള്ളവരോ ഞങ്ങള്‍ക്ക്‌ വൈരമു 
ള്ളവരോ ആയവരുടെ ജീവന്‍ സന്തതി മൃഗങ്ങള്‍ എന്നിവ 
യില്‍ നീ സംതൃപ്തനാകണം. ഞാന്‍ ഈ മന്ത്രത്തിന്റെ അധി 
പനായ ദേവതയെയും നിന്റെ സഞ്ചയനക്രിയയെയും അനു 
വര്‍ത്തിക്കുന്നവനാണ്‌. ഇങ്ങനെ ജൂക്കിന്റെ പാഠങ്ങള്‍ സഹിതം 
വലതുഭുജം അന്വാവര്‍ത്തനം ചെയ്യുക. 


6. അഥ പൂര്‍ണ്ണമാസ്യാം പുരസ്താത്‌ ചന്ദ്രമസം 
ദൃശ്യമാനം ഉപതിഷ്റേത ഏതയൈവാവൃതാ സോമോ 
രാജാ /സി വിചക്ഷണഃ പഞ്ചമുഖോ /സി പ്രജാപതി 
ബ്രാഹ്മണസ്ത ഏകം മുഖം തേന മുഖേന രാജ്ഞോ 
സ്മി തേന മുഖേന മാം അന്നാദം കുരു. രാജാ ത 
ഏകം മുഖം തേന മുഖേന വിശോത്‌ സിതേന മുഖേന 
മാം അന്നാദം കുരു. ശ്യേനസ്തു ഏകം തേന മുഖേന 
പക്ഷിണോത്സി തേന മുഖേന മാ അന്നാദം കുര്‍വ 
ഗ്നിഷ്ട ഏകം മുഖം തേന മുഖേന ഇമം ലോകമത്സി 
തേന മുഖേന മാമന്നാദം കുരു ത്വയി പഞ്ചമം മുഖം 
തേന മുഖേന സർവാണി ഭൂതാന്യസ്തി തേന മുഖേന 
മാമന്നാദം കുരു. മാ /സ്മാരം പ്രാണേന പ്രജയാ പശു 
ഭിരവക്ഷേപഷ്ടാ യോ /സ്മാന്‍ ദ്വേഷ്ടി യം ചവയം 
ദ്വിഷ്മസ്തസ്യ പ്രാണേന പ്രജയാ പശുഭിരപക്ഷീയ 
സ്വേതി ദൈവീമാവൃതാ മാവൃത്ത ആദിത്യസ്യാ വൃത 
മന്വാവര്‍ത്ത ഇതി ഭക്ഷിണം ബഹുമാമ്പാവത്തതേ. 
അഥ സംവേശ്യന്‍ ജായയൈ ഹൃദയമഭിമൃശേദ്യത്തേ 
സുസീമേ ഹൃദയേ ഹിത മന്തഃ ്രജാപതന മന്യേഹം 
മാം തദ്‌ വിദ്വാംസം തേന മാ /ഹം പയത്രമഹം രുദ 
മിതി നഹാസ്മാത്‌ പൂര്‍വാഃ പ്രജാഃ പ്രൈതീതി. 


അനന്തരം വ്യത്യസ്തമായ ഒരു ഉപാസനയെപ്പറ്റിയാണ്‌ 
പറയുന്നത്‌. പൌര്‍ണ്ണമി ദിവസം സന്ധ്യയ്ക്ക്‌ കിഴക്കു ദിക്കില്‍ 


പ്രത്ൃക്ഷപ്പെടുമ്പോള്‍ ചന്ദ്രനെ നമസ്കരിച്ച്‌ താഴെ കൊടു 

ക്കുന്ന മന്ത്രം ഉച്ചരിക്കണം. “അല്ലയോ സോമ, അങ്ങ്‌ ലോക 

ത്തിലെ പ്രകൃതി രൂപിണിയായ ഉമയോടുകൂടിയ സോമനെന്നു 
പേരുള്ള രാജാവാണ്‌. അങ്ങ്‌ സര്‍വകാര്യകുശലനും പഞ്ചമു 

ഖനുമായ പ്രജാപതിയാണ്‌. ബ്രാഹ്മണന്‍ അങ്ങയുടെ ഒരു 

മുഖമാണ്‌. ആ മുഖം കൊണ്ട്‌ അങ്ങ്‌ ക്ഷത്രിയ രാജാക്കന്മാരെ 

ഭക്ഷിക്കുന്നു. ആ മുഖം കൊണ്ടുതന്നെ എന്നെ അന്നം ഭക്ഷി 

ക്കുന്നതിനും ദഹനത്തിനും ശക്തനാക്കും. ക്ഷത്രിയന്‍ അങ്ങ 
യുടെ ഒരു മുഖമാണ്‌. അതുകൊണ്ട്‌ അങ്ങ്‌ വൈശ്യന്മാരെ 

ഭക്ഷിക്കുന്നു. അതേമുഖം കൊണ്ട്‌ അങ്ങ്‌ എന്നെ അന്ന ഭക്ഷ 

ണത്തിനും ദഹനത്തിനും ശക്തനാക്കുക. ശ്യേനം അങ്ങയുടെ 
ഒരു മുഖമാണ്‌. അതുകൊണ്ട്‌ അങ്ങ്‌ പക്ഷികളെ ഭക്ഷിക്കു 

ന്നു. ആ മുഖം കൊണ്ട്‌ അങ്ങു എന്നെ അന്ന ഭക്ഷണ 

ത്തിനും ദഹനത്തിനും സമര്‍ത്ഥനാക്കുക. അഗ്നി അങ്ങയുടെ 
ഒരു മുഖമാണ്‌. അതുകൊണ്ട്‌ അങ്ങ്‌ ഈ പ്രപഞ്ചത്തെ ഭക്ഷി 

ക്കുന്നു. ആ മുഖം കൊണ്ട്‌ അങ്ങ്‌ എന്നെ അന്ന ഭക്ഷകനാ 

ക്കുക. അങ്ങയുടെ അഞ്ചാമത്തെ മുഖം കൊണ്ട്‌ അങ്ങ്‌ സര്‍വ 

പ്രാണികളെയും ഭക്ഷിക്കുന്നു. അതുകൊണ്ട്‌ അങ്ങ്‌ എന്നെ 

അന്നഭോജിയാക്കുക. അങ്ങ്‌ എന്റെ പ്രാണന്‍ പ്രജ മൃഗങ്ങള്‍ 

എന്നിവ ഒന്നിനെയും നശിപ്പിക്കരുത്‌. ഞങ്ങളുടെ ശ്രതുക്ക 

ളുടെ പ്രാണനെയും പ്രജകളെയും മൃഗങ്ങളെയും നശിപ്പിക്കു 
ക. ഞാന്‍ മന്ത്രാധിപതിയായ ദേവതയെയും അങ്ങയുടെ സഞ്ച 
രണ്രക്രിയയെയും അനുവര്‍ത്തിക്കുന്ന കൂട്ടത്തിലാണ്‌.” 

ഇങ്ങനെ മന്ത്രോച്ചാരണത്തോടെ വലത്തെ ഭുജം അമ്പാ 

വര്‍ത്തനം ചെയ്യുക. 


ഇങ്ങനെ സോമനെ പൂജിച്ചതിനുശേഷം പത്നിയുടെ 
മാര്‍വിടം സ്പര്‍ശിച്ച്‌ അവളുടെ അടുത്തിരുന്ന്‌ ഇങ്ങനെ പറ 
യണം:- “ശ്രേഷ്ഠകാമനകളോടു കൂടിയവളെ, നീ സോമരൂപി 
ണിയാണ്‌. നിന്റെ ഹൃദയം പ്രജകളെ പോഷിപ്പിക്കുന്നതാണ്‌. 
അതില്‍ സ്ഥിതി ചെയ്യുന്ന സോമമണ്ഡല സദൃശമായ 
അമൃതം എനിക്കറിയാം. ഈ സത്യകഥനത്താല്‍ പുത്രശോ 
കത്താല്‍ എനിക്കൊരിക്കലും ദുഃഖിക്കാനിടയാകരുത്‌. 
ഇങ്ങനെ ചൊല്ലിയാല്‍ സാധകന്റെ സന്താനങ്ങള്‍ അവനു 
മുമ്പ്‌ മൃതിയടയുകയില്ല. 


7. അഥ പ്രോഷ്യായന്‍ പുത്രസ്യ മൂര്‍ധാനമഭിമ്ൃ 
ശേത്‌. അംഗാദംഗാത്‌ സംഭവസി ഹൃദയാദധിജായസേ 
ആത്മാ ത്വം പുത്രമാവിധ സ ജീവ ശരദഃ ശതമസാ 
വിതി നാമാസ്യ ഗൃഹ്ണാതി. അശ്മാ ഭവ പരശുര്‍ 
ഭവ. ഹിരണ്യമസ്ത്യതം ഭവ. തേജോ വൈപുത്രനാ 
മാസി സ ജീവ ശരദഃ ശതമാസാവിതി നാമാസ്യ 
ഗൃഹ്ണാതി യേന പ്രജാപതിഃ പ്രജാഃ പര്യഗൃഹ്ണാത്‌ 
അരിഷ്ട്യൈ തേന ത്വാ പരിഗൃഹ്ണാമ്യ സാവിത്രി 
നാമാസ്യ ഗൃഹ്ണാതി അഥാസ്യ ദക്ഷിണേ കര്‍ണ്ണേ 
ജപത്യ സ്മൈ പ്രയന്ധി മഘവന്നു ജീവിഷിന്നിതീന്ദ്ര 
ശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹീതി സവ്യേ മാച്ഛിത്ഥാ 
മാ വ്യഥിഷ്ടാ ശതം ശരദ ആയുഷോ ജീവപുത്ര തേ 
നാമ്നാ മുര്‍ധാ നമവജിര(ഘാവ്യസാവിതിത്രിര്‍മുര്‍ധാ 
നമവജിഘ്േത്‌ ഗവാം ത്വാ ഹിങ്കാരേണാഭിഹിം കരോ 
മീതി ത്രിര്‍ മൂര്‍ധാന മഭി ഹിം കുര്യാത്‌. 

2 


I 


PF 


അന്യ ദേശത്തുനിന്നും തിരിച്ചെത്തിയ പിതാവ്‌ തന്റെ 
പുത്രന്റെ ശിരസ്സില്‍ (ാണിച്ച്‌ ഇങ്ങനെ പറയണം:- അംഗ 
ത്തില്‍നിന്നും ഹൃദയത്തില്‍ നിന്നും ഉണ്ടായവനാണ്‌. നീ 
എന്നെ നരകത്തില്‍ നിന്ന്‌ രക്ഷിച്ചു. നീ നൂറുവര്‍ഷം ജീവി 
ച്ചിരിക്കുക. നീ വംശപരമ്പരയെ വിച്ഛിന്നമാക്കിത്തീര്‍ക്കരുത്‌. 
മനസാ വാചാ ശരീരേണ നീ ഒരിക്കലും പീഡിതനായി തീര 
രുത്‌. പശു അതിന്റെ കിടാവിനെ വിളിക്കാന്‍ ശബ്ദമുണ്ടാ 
ക്കുന്നതുപോലെ ഞാനും നിന്നെ സ്നേഹപൂര്‍വം വിളിക്കു 
കയാണ്‌. ഇങ്ങനെ പറഞ്ഞ്‌ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങള്‍ 
യഥാവിധി ചൊല്ലണം. 


8. അഥാതോ ദേവഃ പരിസരഃ ഏതദ്വ ബ്രഹ്മാദി 
പൃതേ യദഗ്നിര്‍ ജ്വലതി ത്രന്മിയതേ യന്ന ജ്വലതി 
തസ്യാദിത്യ മേവ തോജോ ഗച്ഛതി വായും പ്രാണഃ 
ഏതദ്ൈ ്രഹ്മ ദീപൃതേ യദാദിത്യേ ദൃശ്യതേ 
അഥൈതന്തമ്രിയതേ തന്ന ദൃശ്യ തേ തസ്യ ചന്ദ്രമാസ 
മേവ തേജോ ഗച്ഛതി വായും ്രാണഃ ഏതദ്ൈ ബ്രഹ്മ 
ദീപ്യതേ തദ്‌ വിദ്യുദ്യോതതേ അഥൈത ന്ര്രിയത്‌ യന്ന 
വിദ്യോതതേ തസ്യ വായുമേവ തേജോ ഗച്ഛതി വായും 
പ്രാണഃ താ വാം ഏതാഃ സർവാഃ ദേവതാ വായുമേവ 
പ്രവിശ്യ വായ മൃതാനച്ഛന്തേ തസ്മാദ്ധൈവ പുന 
രുഭീരത ഇതൃദി ദൈവതം. അഥാധ്യാത്മം ഏതദ്വൈ 
ബ്രഹ്മ ദീപ്യതേ യദ്വാചായദത്യ ഥൈത്രമിയതേ യന്ന 
വദതി തസ്യ ബ്രഹ്മദിപ്യതേ യച്ചക്ഷുഷാ പശ്യതി 
ഏതത്ന്ഠിയതേ യന്ന പശ്യതി തസ്യ ശ്രോത്ര മേവ 
തോജോ ഗച്ഛതി പ്രാണം പ്രാണഃ ഏതദ്ദൈ പ്രഹ്മദീ 
പൃതേ യന്മനസാ ധ്യായത്യ ഥൈത്രന്മിയതേ യന്ന 
ധ്യായതി തസ്യ പ്രാണമേവ തേജോഗച്ഛതി. ര്രാണഃ 
താ ഏവ ഏതാ സർവാഃ ദേവതാഃ പ്രാണമേവ പ്രവിശ്യ 
്രാണക്ലിപ്താ ന മൂര്‍ഛന്തേ തസ്മാ ദ്വൈവ പുനരു 
ദീരതേ. ദതൃദിഹ വാ ഏവം വിദ്വാം സ ഉഭന പര്‍വതാ 
വഭി പ്രവര്‍ത്തേയാതാം തുസ്തൂര്‍ഷമാണാ ഭക്ഷിണ 
ശ്ചോത്തരശ്ച നഹൈവൈനം സ്ത്ൃണ്വീയാതാം അഥ 
യ ഏനം ദ്വിഷന്തി യാംശ്ച സ്വയം ദ്വേഷ്ടി ത ഏനം 
സര്‍വേ പരിമ്രിയന്തേ. ശൃണ്വന്‍ മനസാ ധ്യായന്‍ 
ശിശുഃ ഏവ അഥൈനത്‌ മനോ പ്രവിവേശ തദ്‌ വാ 
ചാവദച്ചക്ഷുഷാ. പശൃത്‌ ശ്രോത്രേണ ശൃണ്വന്‍ 
മനസാ ധ്യായന്‍ ശിശുഃ ഏവാഥൈനത്‌ പ്രാണ. 


ദേവപരിസരത്തെപ്പറ്റിയാണ്‌ ഇനി പറയുന്നത്‌. ഈ ലാകി 
കാഗ്നി ശമിക്കുമ്പോള്‍ അതായത്‌ മരിക്കുമ്പോള്‍ അതിന്റെ 
തേജസ്സ്‌ സൂര്യനിലേയ്ക്ക്‌ പോകുന്നു. സൂര്യന്‍ മറയുമ്പോള്‍ 
അതിന്റെ തേജസ്സ്‌ ചന്ദ്രനിലേയ്ക്ക്‌ പോകുന്നു. അതുപോലെ 
ചന്ദ്രന്റെ തേജസ്സ്‌ വിദ്യുത്തിലും വിദ്യുത്തിന്റെത്‌ വായുവിലും 
പ്രവേശിക്കുന്നു. അതേ പ്രകാരത്തില്‍ തന്നെ മനുഷ്യന്‍ 
വാക്കു മുഖേന എന്താണോ? സംസാരിക്കുന്നത്‌ അത്‌ ബ്രഹ്മ 
രൂപം തന്നെയാണ്‌. വാക്ക്‌ അവസാനിക്കുമ്പോള്‍ അതിന്റെ 
തേജസ്സ്‌ ചക്ഷുസ്സില്‍ പ്രവേശിക്കുന്നു. ചക്ഷുസ്സ്‌ അടയുമ്പോള്‍ 
അതിന്റെ ശക്തി കാതുകളില്‍ പ്രവേശിക്കുന്നു. കാതിന്റെ 
ശക്തി അവസാനിക്കുമ്പോള്‍ അത്‌ മനസ്സില്‍ ചെന്നെത്തു 
ന്നു. മനസ്സ്‌ നിഷ്ക്രിയമായിത്തീരുമ്പോള്‍ അതിന്റെ തേജസ്സ്‌ 


പ്രാണങ്ങളിലെത്തുന്നു. വീണ്ടും പ്രാണങ്ങളില്‍ നിന്നും Plt 
സര്‍വ ശക്തികളും ആവിര്‍ഭവിക്കുന്നു. ഈ വിപരിണാമത്തെ 
പ്പറ്റിയുള്ള ജ്ഞാനം സിദ്ധിച്ച വ്യക്തിയുടെ ആജ്ഞ പര്‍വത 
ത്തിനുപോലും അനാദരിക്കാന്‍ സാധ്യമല്ല. അവനെ 
എതിര്‍ക്കുന്ന വര്‍ക്ക്‌ നാശമാണ്‌ പരിണാമം. ഈ വിധം കാണു 
കയും ചിന്തിക്കുകയും കേള്‍ക്കുകയും മറ്റും ചെയ്യുന്ന ശിശു 
തന്നെയാണ്‌ പ്രാണന്‍. 


9. അഥാതോ നിഃ ശ്രേയസാദാനം സര്‍വാ ഹ വൈ 
ദേവതാ അഹം ശ്രേയസേ വിവദമാനാഃ അസ്മാദ്‌ ശരീ 
രാത്‌ ഉച്ചരകമുഃ തദ്ദാരുഭൂതം ശിരോ / ഥൈനത്‌ വാക്ക്‌ 
പ്രവിവേശ തദ്വാചാ വദച്ഛിശുഃ ഏവ അഥൈനശ്ചക്ഷുഃ 
പ്രവിവേശ തദ്വാചാ അവദച്ചക്ഷു ഷാ പശ്യച്ഛിശുഃ 
ഏവാ ഥൈനത്‌ പ്രാണഃ പ്രവിവേശ തദ്വാചാവദച്ച 
ക്ഷുഷാ പശൃത്‌ ശ്രോത്രേണ ശ്യണ്വന്‍ മനസാധ്യാ 
യന്‍ ശിശു ഏവാ ഥൈനത്‌ പ്രാണഃ പ്രവിവേശതത്തത 
ഏവ സമുത്തസ്ഥ തേദേവാ പ്രാണേ നിശ്രേയസം 
വിദിത്വം പ്രാണമേവ പ്രജ്ഞാത്മാനം അഭിസം ഭൂയ 
സഹൈതൈഃ സര്‍വൈരസ്മാത്‌ ലോകാത്‌ ഉച്ചക്രമുഃ 
തേ വായു പ്രതിഷ്ഠാ ആകാശാത്മാനഃ സ്വരീയു 
സ്തഥാ ഏവൈവം വിദ്വാന്‍ സർവേഷാം ഭൂതാനാം 
പ്രാണമേവ പ്രജ്ഞാത്മാന മഭി സംഭൂയ സഹൈതഃ 
സര്‍വൈരസ്മാത്‌ ശരീരാത്‌ ഉത്ര്രാമതി സ വായു 
പ്രതിഷ്ഠ ആകാശാത്മാസ്വരേതി സ തദ്‌ ഭവതി 
തത്രൈതേ ദേവാസ തത്‌ പ്രാപ്യ തദമൃതോ ഭവതി 
യദമൃതാഃ ദേവാഃ 


ഒരിക്കല്‍ വാക്ക്‌ ചക്ഷുസ്സ്‌ ശ്രോത്രം മനസ്സ്‌ എന്നിവയുടെ 
ദേവതമാര്‍ അഹങ്കാരികളായി തങ്ങളുടെ ശ്രേഷ്ഠത്വം സ്ഥാപി 
ക്കുന്നതിനായി പ്രാണനോടൊപ്പം ശരീരത്തില്‍ നിന്നും പുറ 
ത്തുപോയി. അതിനുശേഷം ഈ ഇന്ദ്രിയങ്ങളുടെ ദേവതമാര്‍ 
ഓരോരുത്തരായി ശരീരത്തില്‍ പ്രവേശിച്ചു. അങ്ങനെ പ്രവേ 
ശിച്ചതോടെ ശരീരം സംസാരിക്കുന്നതിനും കാണുന്നതിനും 
കേള്‍ക്കുന്നതിനും ചിന്തിക്കുന്നതിനും ആരംഭമായി. എന്നാല്‍ 
പ്രാണന്‍ ഇല്ലാതിരുന്നതുകൊണ്ട്‌ വേണ്ട വിധത്തില്‍ കാര്യ 
ക്ഷമത പ്രദര്‍ശിപ്പിക്കാന്‍ അവര്‍ക്ക്‌ കഴിഞ്ഞില്ല. അതോടെ 
സകല ഇന്ദ്രിയങ്ങള്‍ക്കും പ്രാണന്റെ മഹത്വം അംഗീകരി 
ക്കാതെ തരമില്ലെന്നു വന്നു. പ്രാണനാണ്‌ സര്‍വോപരി മഹ 
ത്വമെന്നത്‌ അവരെല്ലാം സമ്മതിച്ചു. ആകാശ സ്വരൂപങ്ങളായി 
അവര്‍ സ്വര്‍ഗ്ഗത്തിലെത്തിഃ അമൃതത്വവും കൈ വരിച്ചു. 


10. അഥാതഃ പിതാ പുത്രീയം സം പ്രദാനമിതി ച 
ആചക്ഷതേ. പിതാ പുത്രം പ്രേഷ്ഠന്നാഹ്വയതി ന 
വൈതൃണൈരംഗാരം സംസ്തീര്യ അഗ്നിം ഉപാസമാ 
ധായ ഉദകുംഭം സ്പ്രാര്രമുപനിധായ ആഹതേന 
വാസസാ സംപ്രച്ഛന്നഃ സ്വയം ശ്യേത ഏത്യ പുത്രന 
ഉപരിഷ്ടാദഭിനിപദ്യതേ. ഇന്ദ്രിയൈരസ്യേന്ദ്രിയാണി 
സംസ്പൃശ്യാപി വാ അഭിമുഖത ഏവാ സീത 
അഥാസ്മൈ സംപ്രയച്ഛതി വാചം മേ ത്വയി ദധാനീതി 
പിതാ വാചം തേ മയി ദധ ഇതി പുത്രഃ പ്രാണം 
മേത്വയി ദധാനീതി പിതാ പ്രാണം തേ മയി ദധ ഇതി 


P 


പുത്രഃ ചക്ഷുര്‍ മേ ത്വയി ദധാനീതി പിതാ. ചക്ഷു 
സ്തേമയി ദധ ഇതി പുത്രഃ ശ്രോത്രം മേ ത്വയി ദധാ 
നീതി പിതാ സ്രോത്രം മേ മയി ദധ ഇതി പുര്രതഃ 
അന്നാരസാത്‌ മേ ത്വയി ദധാനീതി. പിതാ അന്ന രസാം 
സ്തേ മയി ദധ ഇതി പുത്രഃ കര്‍മ്മാണി മേ ത്വയി 
ദധാനീതി. പിതാ കര്‍മ്മാണി മേ മയി ദധ ഇതി. പുത്രഃ 
സുഖ ദുഃഖേ മേ ത്വയി ദധാനീതി. പിതാ സുഖ 
ദുഃഖതേ മയി ദധ ഇതി. പുരതഃ ആനന്ദം രതിം 
പ്രജാതീം തേ മയി ദധ ഇതി. പുത്ര ഇത്യാമേ ത്വയി 
ദധാനീതി പിതാ ഇത്യാസ്തേ മയി ദധ ഇതി പുത്രഃ 
ധിയോ വിജ്ഞാതവ്യം കാമാന്‍ മേ ത്വയി ദിദാനീതി 
പിതാ ധിയോ വിജ്ഞാതവ്യം കാമാം സ്തേ മയി ദധ 
ഇതി പുത്രഃ അഥ ദക്ഷിണാ വുത്‌ പ്രാങു പനി ഷ്ക്രമ 
തിതം പിതാ /നു മ്രന്തയതേ യശോ ബ്രഹ്മ വര്‍ച്ച 
സമന്നാദ്യം കീര്‍ത്തി സ്ത്വാജ്ജുഷ താമിതൃഥേ തരഃ 
സവ്യം സമന്വപേക്ഷതേ പാണിനാ അന്തര്‍ ധായ വസ 
നാന്തേന വാപ്രച്ഛാദ്യ സ്വര്‍ഗ്ലാത്‌ ലോകാത്‌ ക കാമാ 
നാപ്നു ഹീതി സയര്യ ഗദഃ സ്യാത്‌ പുത്രണ്യൈ 
ശ്വര്യേ പിതാസവസേത്‌ പരിവാജേദ്യദ്യു വൈ 
പ്രേയാദ്യ ദേവൈനം സമാപയാതി തഥാ. സമാപയി 
തവ്യോ ഭവതി തഥാ സമാപയിതവ്യോ ഭവതി. ഇതി 
ദ്വിതീയോധ്യായഃ 


തന്റെ അന്ത്യകാലം സമീപിച്ചുവെന്ന്‌ ബോധ്യം വന്നാല്‍ 
പിതാവിന്‌ പുത്രനെ വിളിച്ച്‌ തന്റെ പ്രാണശക്തിയെ അവ 
നില്‍ പ്രതിഷ്ഠിക്കാവുന്നതാണ്‌. അതിനായി അയാള്‍ പുത്രന്റെ 
സര്‍വാംഗങ്ങളും സ്പര്‍ശിച്ച്‌ തന്റെ വാക്ക്‌, പ്രാണന്‍ (്ലാണം 
ചക്ഷുസ്സ്‌ ശ്രോത്രം അന്നരസം കര്‍മ്മം സുഖ ദുഃഖങ്ങള്‍ 
സന്താനോത്പാദന ശക്തി സഞ്ചാരശക്തി ബുദ്ധി മുതലാ 
യവ അവന്‍ പ്രദാനം ചെയ്യാം. പുത്രന്‍ അവ സ്വീകരിക്കാവു 
ന്നതാണ്‌. അതിനുശേഷം പിതാവ്‌ ജീവിച്ചിരിക്കുകയാണെങ്കില്‍ 
പുത്രനെ ആശ്രയിച്ച്‌ കഴിഞ്ഞുകൂടുകയോ സന്യാസം സ്വീക 
രിച്ച്‌ ഗൃഹം കൈ വെടിയുകയോ ആവാം. അങ്ങനെ പുത്രന്‍ 
പിതാവിന്റെ സര്‍വ ശക്തികളും കൈ വരിക്കാന്‍ കഴിയും 
അതോടെ പൂ്രന്‍ പിതാവിന്റെ യഥാര്‍ത്ഥ അനന്തരാവകാ 


ശിയായി ഭവിക്കുന്നു. 


പുത്രനോട്‌ പിതാവ്‌ പറയുന്നതും പുത്രന്‍ പ്രത്യുത്തര 
മായി പറയുന്നതുമായ വാക്യങ്ങളാണ്‌ മൂലത്തില്‍ ഉള്‍ക്കൊ 
ള്ളുന്നത്‌. 


മുന്നാം അദ്ധ്യായം 


1. പ്രതര്‍ദനോ ഹ ദൈവോദാസിരിന്ദ്രസ്യ പ്രിയം 
ധാമോപജഗാമ. യുദ്ധേന ച പനരുഷേണ ച തം 
ഹേന്ദ്രഃ ഉവാചഃ പ്രതര്‍ദന, വരം തേ ദദാ നിതി. 
സഹോവാച പ്രതര്‍ദനഃ ത്വമേവ വൃണീഷ്വ യം ത്വം 
മനുഷ്യായ ഹിതതമം മന്യസ ഇതി തം ഹേന്ദ്ര ഉവാ 
ചയ ന വൈ വരോ അവരസ്മൈ വ്യണീതേ. ത്വമേവ 
വ്യണീഷ്യേത്യേവ മവരോ വൈ കില ഇതി ഹോ 
വാച. പ്രദര്‍ദനഃ അഥ ഖലു ഇന്ദ്ര സത്യാദേവ നേനാ 


യ. സത്യം ഹീന്ദ്ര സഹോവാച. മാ മേവ ne 
ഏതദേവാഹം മനുഷ്യായ ഹിതതമം മന്യേയന്‍മാം 
വിജാനീയാത്‌. ത്രിശ്രീശീര്‍ഷാണാം ത്വാഷ്ട്രമഹനമ 
രുന്‍മുഖാന്യതീന്‍ സാലാവ്യകേഭ്യഃ പ്രായച്ഛം വഹ്നീഃ 
സംധാ അതിക്രമ്യ ദിവി പ്രഹ്ലാദീ യാനതൃണ മഹമ 
ന്തരീക്ഷേ പനലോമാന്‍ പൃഥിവ്യാം കാലഖാനജാന്‍. 
തസ്യ മേ തത്ര ന ലോമ ച മാ മീയതേ. സയോ മാം 
വിജാനീയാന്നാസ്്യ കേന ച കര്‍മ്മണാ ലോകോ മീയ 
തേ. ന മാതൃവധേന ന പിതൃവധേന ന സ്തേയേന 
ന ഭ്രൂണഹത്യയാ നാസ്യ പാപം ചനചകൃഷോ മുഖാ 
ന്നീലം വേ തീതി. 


ദിവോദാസന്റെ പുത്രനായ പ്രതര്‍ദ്ദനന്‍ ഒരിക്കല്‍ സ്വര്‍ഗ്ഗ 
ത്തില്‍ പോയി. അദ്ദേഹത്തിന്റെ യുദ്ധ ചാതുര്യവും പുരു 
ഷാര്‍ത്ഥവും കണ്ട്‌ ഇന്ദ്രന്‍ വളരെ സന്തുഷ്ടനായി ഇങ്ങനെ 
പറഞ്ഞു:- “ഞാന്‍ അങ്ങയ്ക്ക്‌ എന്തു വരം തരണം?” പ്രതര്‍ദ്ദ 
നന്‍ പറഞ്ഞു: “ദേവരാജന്‍, അങ്ങ്‌ ഏതൊരു വസ്തുവാണോ 
മനുഷ്യ ജാതിക്ക്‌ മംഗളകാരിയെന്നു മനസ്സിലാക്കുന്നത്‌ അത്‌ 
തരൂ. വരം അങ്ങുതന്നെ തിരഞ്ഞെടുക്കുക.” അതുകേട്ട്‌ ഇന്ദ്രന്‍ 
പറഞ്ഞു:- “വരം ആരും അനൃര്‍ക്കുവേണ്ടി ചോദിക്കാറില്ല.” 
അതിനാല്‍ അങ്ങയ്ക്കെന്താവശ്യമോ അത്‌ ചോദിക്കാം. പ്രദര്‍ദ്ദ 
നന്‍ പറഞ്ഞു. അങ്ങനെയെങ്കില്‍ എനിക്ക്‌ ഒരു വരവും ചോദി 
ക്കാനില്ല. ഇന്ദ്രന്‍ ഏതായാലും വാക്കില്‍ നിന്ന്‌ പിന്‍മാറിയി 
ല്ല. സത്യസ്വരുപനായ ഇന്ദ്രന്‍ പറഞ്ഞു:- ‘ഗ്രതര്‍ദ്ദന, അങ്ങ്‌ 
എന്നെ മനസ്സിലാക്കുക. മനുഷ്യജാതിക്ക്‌ എന്നെ നല്ലപോലെ 
മനസ്സിലാക്കുന്നതാണ്‌ മംഗളകരം.” 


പ്രജാപതിയുടെ പുത്രനായ വിശ്വരുപനെന്ന ത്രിശിരസ്സിനെ 
ഞാന്‍ വ്രജായുധത്താല്‍ ഹനിച്ചു. ആശ്രമ്രഭഷ്ടരായ സന്യാ 
സിമാരെ അംഗഭംഗം വരുത്തി കുറുനരികള്‍ക്ക്‌ കൊടുത്തു. 
പ്രഹ്ലാദ പരിചാരകരായ രാക്ഷസന്‍മാരെ കൊന്നും പ്രലോ 
മാസുരന്റെ പരിചാകരെയും കാലകാശ്യരെന്ന ദൈത്യരെയും 
കൊന്നൊടുക്കി. അതുകൊണ്ടൊന്നും എനിക്ക്‌ ക്ഷീണം ഭവി 
ച്ചില്ല. ഇങ്ങനെ എന്നെ മനസ്സിലാക്കിയാല്‍ അയാളുടെ പുണ്യ 
ലോകം അക്ഷുണ്ണമായിരിക്കും. എന്റെ യഥാര്‍ത്ഥ സ്വരൂപം 
ഗ്രഹിച്ചവനെ ഒരു പാപവും ഉപദ്രവിക്കില്ല. അവന്‍ ഒരു പാപ 
ത്തിലും പങ്കാളിയാകില്ല. പാപ്രപവൃത്തി ജാഗ്രത്തായാലും 
അവന്റെ മുഖത്ത്‌ നീലമയുണ്ടാവില്ല. 


2. സഹോ വാച പ്രാണോ [സ്മി പ്രജ്ഞാത്മാതം 
മാമായുരമൃതമിത്യുപാസ്വാ. ആയുഃ പ്രാണഃ പ്രാണോ 
വാ ആയുഃ പ്രാണ ഏവാ മൃതം യാവത്‌ ഹി അസ 
മിന്‍ ശരീരേ പ്രാണോ വസതി താവ ദായുഃ പ്രാണേന 
ഹി ഏവ അസ്മിന്‍ ലോകേ അമൃത ത്വമാപ്നോതി. 


പ്രജേഞയാ സത്യം സങ്കല്പം സ യോ മമായുര 
മൃതമിത്യുപാസ്തേ സര്‍വമായുരസ്മിന്‍ ലോക യഏ 
തി. ആപ്നോതി അമൃതത്വം അക്ഷിതിം സ്വര്‍ഗ്ഗ 
ലോകേ തദ്ധൈക ആഹുരേക ഭൂയം വൈ പ്രാണാ 
ഗച്ഛന്തീതി. ന ഹി കശ്ചന ശക്നു യാത്‌ സകൃദ്വാചാ 
നാമപ്രജ്ഞാപയിതും ചക്ഷുഷാ രൂപം ശ്രോത്രേണ 
ശബ്ദം മനസാധ്യാതും ഇതി ഏകഭൂയം വൈപ്രാണാഃ 


പ 


ഏകൈകമേതാനി. സര്‍വാണ്യോവപ്രജ്ഞാപയന്തി 
വാചം വദന്തി സര്‍വേ പ്രാണാ അനുവദന്തി. ചക്ഷുഃ 
പശ്യത്‌ സര്‍വേ പ്രാണാഃ അനുപശ്യന്തി ശ്രോഴ്രം 
ശൃണ്വത്‌ സര്‍വേ പ്രാണാ അനുശ്യണ്വന്തി. പ്രാണം 
പ്രാണാന്തം സര്‍വേ പ്രാണാഃ അനുപ്രാണന്തീതി. 
ഏവ മുഹൈതദിതി ഹേന്ദ്ര ഉവാച അസ്തിത്വേവ 
പ്രാണാനാം നിഃ ശ്രേയസമിതി. 


വീണ്ടും ഇന്ദ്രന്‍ പറഞ്ഞു. “ഞാന്‍ പ്രജ്ഞ യുടെ സാക്ഷാത്‌ 
രൂപമായ പ്രാണനാണ്‌. ആ പ്രാണനും പ്രജ്ഞാരൂപമായ 
ആത്മാവോടു കൂടിയവനെന്നും അറിഞ്ഞിട്ടുള്ള ഇന്ദ്രനായ 
എന്നെ ആയുസ്സാണെന്നും അമൃതമാണെന്നും കരുതി ഉപാ 
സിക്കുക. പ്രാണന്‍ അമൃതമാകുന്നു. അതുതന്നെ ആയുസ്സും. 
ആയുസ്സുതന്നെ പ്രാണന്‍. ഈ ദേഹത്തില്‍ പ്രാണന്‍ ഉള്ളിട 
ത്തോളം മാത്രമേ ആയുസ്സുള്ളൂ. എന്നാല്‍ പ്രാണരൂപിയായ 
ജീവി പരലോകത്തു പോയി അമൃതത്തിന്റെ ആനന്ദം അനു 
ഭവിക്കുന്നു. പ്രജ്ഞ മുഖേനയാണ്‌ സത്യാസത്യങ്ങളുടെ 
നിര്‍ണ്ണയം. ഇന്ദ്രനായ എന്നെ ആയുസ്സെന്നും അമൃതമെന്നും 
കരുതി ഉപാസിക്കുന്നവന്‍ ലോകത്തില്‍ പൂര്‍ണ്ണായുസ്സുവരെ 
ജീവിച്ചിരുന്ന്‌ സ്വര്‍ഗ്ഗ പ്രാപ്തിക്കുശേഷം ഒരിക്കലും നഷ്ട 
മാകാത്ത അമൃതത്വത്തിന്റെ ആനന്ദം അനുഭവിക്കും. 
പ്രാണനെ സംബന്ധിച്ചിടത്തോളം ചില പണ്ഡിതന്മാര്‍ പറ 
യുന്നത്‌ എല്ലാ പ്രാണങ്ങളും ഒരേ ഭാവം ചേര്‍ന്നതാണെന്നാ 
ണ്‌. ഒരാള്‍ക്കും കാതുകൊണ്ട്‌ കേള്‍ക്കാനും മനസ്സുകൊണ്ട്‌ 
ചിന്തിക്കാനും കണ്ണുകൊണ്ട്‌ കാണാനും വാക്കുകൊണ്ട്‌ പറ 
യാനും ഒരുമിച്ച്‌ സാധ്യമല്ല. അവയെക്കൊണ്ടുള്ള അനുഭവം 
പ്രത്യേകം പ്രത്യേകം സമയത്താണ്‌. മനസ്സു ചിന്തിക്കുന്ന ഘട്ട 
ത്തില്‍ മറ്റെല്ലാ പ്രാണങ്ങളും അതുമായി സഹകരിച്ച്‌ ചിന്താ 
മയമാകുന്നു. നേത്രം എന്തെങ്കിലും കാണുമ്പോള്‍ മറ്റു പ്രാണ 
ങ്ങള്‍ അതിനെ അനുസരിക്കുന്നു. വാക്ക്‌ എന്തെങ്കിലും പറ 
യുമ്പോള്‍ മറ്റു പ്രാണങ്ങള്‍ അതിന്റെ സഹായികളാകുന്നു. 
കാതു കേള്‍ക്കുമ്പോഴും അങ്ങനെത്തന്നെ. പ്രധാന പ്രാണന്റെ 
കാര്യത്തില്‍ മറ്റു പ്രാണങ്ങള്‍ സഹകരിക്കുന്നു. ഇന്ദ്രന്‍ 
പറഞ്ഞു: “എല്ലാ പ്രാണങ്ങളും ഒന്നുതന്നെ. ഈ പഞ്ചപ്രാ 
ണങ്ങളും കല്യാണ സ്വരൂപികളാണ്‌ എന്ന കാര്യം യഥാര്‍ത്ഥ 
മത്രെ.” 


3. ജീവതി വാഗപേതോ മുകാന്‍ ഹി പശ്യാമോ 
ജീവിതി. ചക്ഷു രപേ തോ അന്ധാന്‍ ഹി പശ്യാമോ 
ജീവതി ശ്രോര്രോ പേതോ ബധിരാന്‍ ഹി പശ്യാമോ 
ജീവതി. മനോ പേതോ ബാലാന്‍ ഹി പശ്യാമോ ജീവ 
തി. ബാഹുച്ഛിന്നോ ജീവത്യുരുച്ഛിന്ന ഇതിഃ ഏവം ഹി 
പശ്യാമ ഇതി. അഥ ഖലു പ്രാണ ഏവ പ്രജ്ഞാത്‌ 
മേദം ശരീരം പരിഗൃഹ്യോത്ഥാപയതി. 

വാക്ക്‌ ഇല്ലെങ്കിലും മനുഷ്യന്‍ ജീവിച്ചിരിക്കുന്നു. മുകനായ 
വ്യക്തി ഇതിന്നുദാഹരണമാണല്ലോ. അന്ധനും ജീവിച്ചിരി 
ക്കുന്നു. ബധിരനും മരിക്കുന്നില്ല. മനശ്ശക്തിയില്ലെങ്കിലും 
ശിശുക്കള്‍ ജീവിച്ചിരിക്കുന്നു. കൈകാലുകളോ മറ്റ്‌ അംഗ 
ങ്ങളോ നഷ്ടപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നുണ്ട്‌ എന്നാല്‍ പ്രാണ 
നില്ലാത്ത പക്ഷം യാതൊരാള്‍ക്കും ഒരിക്കലും ജീവിച്ചിരിക്കാന്‍ 
കഴിയുന്നില്ല. 


തസ്മാദേതദേവ ഉപാസീത. യോ വൈ se 

സാ പ്രജ്ഞാ യാ വാ പ്രജ്ഞാ സ പ്രാണഃ സഹി 
ഏതാവസ്മിന്‍ ശരീരേ വസതഃ സഹോത്‌ ക്രാമത 
സ്തസ്യൈ ഏഷാ ഏവ ദൃഷ്ടിഃ ഏതത്‌ വിജ്ഞാനം. 
യ്രത ഏതത്‌ പുരുഷഃ സുപ്തഃ സ്വപ്നം ന കഞ്ചന 
പശൃത്യഥാസ്മിന്‍ പ്രാണ ഏവ ഏകഥാ ഭവന്തി. 
തദൈനം വാക്‌ സര്‍വൈര്‍നാമഭിഃ സഹാപഫ്യേതി 
ശ്രോരേതം സർവൈഃ ശബ്ദൈഃ സഹോപ്യതേ മനഃ 
സർവൈഃ ധ്യാനൈഃ സഹാപ്യേതി സ സദാ പ്രതി 
ബുധ്യതേ യഥാഗ്നേര്‍ ജ്വലനഃ സര്‍വാദിശോ വിശ്പു 
ലിംഗാ വിപ്രതിഷ്ഠേരന്നേവ മേ ഏവം തസ്മാ ദാത്മനഃ 
പ്രാണാ യഥാ യതനം വിപ്രതിഷ്ഠന്തേ പ്രാണേഭ്യോ 
ദേവാ ദേവേഭ്യോ ലോകാ. തസ്യ ഏഷാ ഏവ സിദ്ധിഃ 
ഏതദ്‌ വിജ്ഞാനം. യത്രൈതത്‌ പുരുഷ ആര്‍ത്തോ 
മരിഷ്യന്നാബല്യം ന്യേതൃ സമ്മോഹം ന്യേതമതഭ 
ഹുഃ ഉദക്രമീച്ചിത്തം ന ശൃണോതി ന പശൃതി ന 
വാചാ വദതി ന ധ്യായത്യഥാസ്മിന്‍ പ്രാണ ഏവൈ 
കഥാ ഭവതി തദൈനം വാക്‌ സര്‍വൈര്‍ നാമഭിഃ സഹാ 
പ്യേതി ശ്രോത്രം സര്‍വൈഃ ശബ്ദൈഃ സഹോപ്യേതി 
മനഃ സർവൈഃ ധ്യാനൈഃ സഹാപ്യേതി യദാ പ്രതി 
ബുധ്യതേ യഥാഗ്നേര്‍ ജ്വലതോ വിസ്ഫുലിംഗാ വിപ്ര 
തിഷ്ഠേരന്നേവമേവൈത സ്മാദാത്മനഃ പ്രാണാ യഥാ 
യതനം വിപ്രതിഷ്ഠന്തേ പ്രാണേഭ്യോ ദേവാ ദേവേ 
ഭ്യോ ലോകാഃ 


അതിനാല്‍ അതിനെത്തന്നെ ഉപാസിക്കുക. ക്രിയാശക്തി 
യുടെ ബോധമുണ്ടാക്കുന്ന പ്രാണന്‍ തന്നെയാണ്‌ ജ്ഞാന 
ത്തില്‍ പ്രവര്‍ത്തിക്കുന്ന പ്രജ്ഞാത്മകമായ ആത്മാവ്‌. അതു 
തന്നെയാണ്‌ ദേഹത്തെ എല്ലാ ഭാഗത്തുനിന്നും ഗ്രഹിച്ച്‌ 
വ്യത്യസ്ത കര്‍മ്മങ്ങള്‍ ചെയ്യിക്കുന്നത്‌. അതിനാല്‍ ഈ പ്രാണ 
നെത്തന്നെ ഉക്ഥമെന്നു കരുതി ഉപാസിക്കണം. പ്രാണരൂപ 
ത്തില്‍ പ്രസിദ്ധമായിട്ടുള്ളതുതന്നെ പ്രജ്ഞ. പ്രജ്ഞയും 
പ്രാണനും ശരീരത്തില്‍ ഒരുമിച്ച്‌ കഴിയുന്നു. പ്രാണമയ 
ബ്രഹ്മത്തെ സംബന്ധിച്ച ജ്ഞാനം ഇതാണ്‌. ജീവികള്‍ മുഖ്യ 
പ്രാണനില്‍ ഏകീഭവിക്കുമ്പോള്‍ സ്വപ്നം കാണുകയില്ല. ആ 
സ്ഥിതിയില്‍ ജീവികള്‍ തന്റെ നാമങ്ങളോടും നേത്രാദി ഇന്ന്രി 
യങ്ങള്‍ മനസ്സ്‌ എന്നിവയോടുമൊത്ത്‌ മുഖ്യ പ്രാണനില്‍ ലയി 
ക്കുന്നു. എരിയുന്ന തീയില്‍ നിന്ന്‌ തീപ്പൊരികല്‍ നാലുപാടും 
ചിതറുന്നു. അതുപോലെ മനുഷ്യന്‍ ജ്ഞാനം നേടിയ ശേഷം 
പ്രാണനാകുന്ന ആത്മാവില്‍ നിന്നും വാക്ക്‌ മുതലായ എല്ലാ 
പ്രാണങ്ങളും പുറപ്പെട്ട്‌ അതാതിന്റെ സ്ഥാനങ്ങളില്‍ ഗ്രഹി 
ക്കുന്നു. പിന്നീട്‌ അവയില്‍ നിന്നും അഗ്നി തുടങ്ങിയ ദേവ 
ന്മാര്‍ പ്രതൃക്ഷപ്പെട്ട്‌ വിഭിന്ന പ്രവര്‍ത്തനങ്ങള്‍ നടത്താനുള്ള 
കാരണമായിത്തീരുന്നു. 


പ്രാണരൂപമായ ആത്മാവിന്റെ സിദ്ധിയെപ്പറ്റിയാണെങ്കില്‍ 
മനുഷ്യന്‍ രോഗിയായി മരിക്കാന്‍ തുടങ്ങു മ്പോള്‍ അവന്‍ ശക്തി 
ഹീനനും ഹൈതന്യ രഹിതനുമാകുന്നു. അപ്പോള്‍ അവന്‍ 
പരിചയക്കാരെയോ പ്രിയ ജനങ്ങളെയോ തിരിച്ചറിയാന്‍ ശക്തി 
യില്ല. ആ അവസ്ഥയ്ക്ക്‌ പ്രാണോത്ക്രമണം എന്നു പറയു 
ന്നു. ആ ഘട്ടത്തില്‍ അവന്‍ എന്തെങ്കിലും പറയുകയോ 


1 


കേള്‍ക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. കേവലം 
പ്രാണങ്ങളില്‍ ലയിച്ചിരിക്കുന്നു. അപ്പോള്‍ നാമ, രൂപ, ശബ്ദ 
ചിന്താദികള്‍ പ്രാണനില്‍ ലയിക്കുന്നു. എന്നാല്‍ മരണാന 
ന്തരം അവന്‍ പുനര്‍ജന്മം സ്വീകരിക്കുമ്പോള്‍ ജ്വലിക്കുന്ന 
അഗ്നിയില്‍ തീപ്പൊരികള്‍ പുറപ്പെടുന്നതുപോലെ പ്രാണരൂ 
പിയായ ആത്മാവില്‍ നിന്നും പഞ്ചപ്രാണങ്ങളും പുറപ്പെട്ട്‌ 
അവരുടെ സ്ഥാനം സ്വീകരിക്കുന്നു. അവയുടെ അധിഷ്ഠാ 
താവായ അഗ്നി മുതലായ ദേവതകള്‍ പ്രത്യക്ഷപ്പെട്ട ലോകം 
നാമം തുടങ്ങിയവയെ യഥായോഗ്യം കൈക്കൊള്ളുന്നു. 


4. സ യദാ അസ്മാത്‌ ശരീരാത്‌ ഉത്രകാമതി 
സഹൈ വൈ തൈഃ സര്‍വൈരുത്രകാമതി വാഗ 
സ്മാത്‌ സർവാണി നാമാനി അഭിവിസൃജതേ. വാചാ 
സർവാണി നാമാനി ആപ്നോതി. പ്രാണോ /സ്മാന്‍ 
സര്‍വാന്‍ ഗന്ധാന്‍ ആപ്നോതി. ചക്ഷുരസ്മാത്‌ 
സർവാണി രൂപാണി അഭിവിസ്ൃജതേ. ചക്ഷുഷാ 
സർവാണി രൂപാണി ആപ്നോതി. ശ്രോതമസ്മാത്‌ 
സര്‍വാന്‍ ശബ്ദാന്‍ അഭിവിസൃജതേ. മനോസ്മാത്‌ 
സർവാണി ധ്യാനാനി അഭിവിസൃജതേ. മനസാ 
സർവാണി ധ്യാനാനി ആപ്നോതി. സൈഷാ പ്രാണേ 
സര്‍വാപ്തിഃ യോ വൈ പ്രാണഃ സാ പ്രജ്ഞാ യാ 
വാ പ്രജ്ഞാ സ പ്രാണഃ സഹപ്യേതാ വസ്മിന്‍ 
ശരീരേ വസതഃ സഹോത്‌ ക്രാമതഃ. അഥ ഖലു യഥാ 
അസ്യ പ്രജ്ഞായൈ സർവാണി ഭൂതാനി ഏകം 
ഭവതി. തദ്‌ വ്യാഖ്യാ സ്യാമഃ 


ശരീരം വിട്ടുപോകുന്ന ജീവി ഉത്ക്രമിക്കുന്ന ഘട്ടത്തില്‍ 
അത്‌ എല്ലാ ഇന്ദ്രിയങ്ങളും ചേര്‍ന്നാണ്‌ ഉത്ക്രമിക്കുന്നത്‌. 
അപ്പോള്‍ വാക്ക്‌ സകല നാമങ്ങളെയും ത്യജിക്കുന്നു. ഘാണേ 
ന്ദ്രിയം ഗന്ധരഹിതമായിത്തീരുന്നു. നേത്രങ്ങള്‍ യാതൊന്നും 
കാണാന്‍ ശക്തിയില്ലാത്തവയായി ഭവിക്കുന്നു. ചെവി സര്‍വ 
ശബ്ദങ്ങളെയും വെടിയുന്നു. മനസ്സ്‌ ചിന്തിക്കാനുതകുന്ന 
സകല വിഷയങ്ങളെയും പരിതൃജിക്കുന്നു. ഇങ്ങനെ പ്രാണ 
രൂപിയായ ആത്മാവില്‍ സകല ഇന്ദ്രിയങ്ങളും സമര്‍പ്പിക്കപ്പെ 
ടുന്നു. അവ തങ്ങളുടെ വിഷയങ്ങളെ പൂര്‍ണ്ണമായും പരിത്യ 
ജിക്കുകയാണ്‌. 


പ്രജ്ഞ എന്ന്‌ പറയുന്നതു തന്നെയാണ്‌ പ്രാണന്‍. 
പ്രാണന്‍ തന്നെ പ്രജ്ഞ. രണ്ടും ദേഹത്തില്‍ ചേര്‍ന്ന്‌ കഴിയു 
ന്നു. ഒരുമിച്ചു തന്നെ രണ്ടും ഉത്ക്രമിക്കുന്നു. പ്രജ്ഞയില്‍ 
ഇങ്ങനെയാണ്‌ സര്‍വഭൂതങ്ങളും ഏകീഭവിക്കുന്നത്‌ എന്ന്‌ വിശ 
ദീകരിക്കാം. 


5. വാഗേ വാസ്യാ ഏകമംഗമുദ്യഡ്രം 
പരസ്താത്‌ പ്രതിവിഹിതാഭൂത മാരാ. 
വാസ്യാ ഏകമംഗമുദൂഡം തസ്യ ഗന്ധഃ 
പ്രതിവിഹിതാ ഭൂതമാത്രാ. ചക്ഷുരേവാസ്യാ ഏകമം 
ഗമുദൂഡം തസ്യ രൂപം പരസ്താത്‌ പ്രതിവിഹിതാ ഭൂത 
മാത്രാ സ്രോത്രമേവാസ്യാ ഏകമംഗം സുദ്യഡം തസ്യ 
ശബ്ദഃ പരസ്താത്‌ പ്രതിവിഹിതാ ഭൂതമാത്രാ ജിഹൈ 
വാസ്യാ ഏകമംഗം. മുദൂഡം തസ്യാന്നരസഃ പര 
സ്താത്‌ പ്രതിവിഹിതാ. ഭൂതമാര്താ ഹസ്താ 


തസ്യ നാമ 
ഘാോണമേ 
പരസ്താത്‌ 


വേവാസ്യാ ഏകമാത്രമുദൂഡം. തയോ കര്‍മ്മ le 
സ്താത്‌ പ്രതിവിഹിതാ ഭൂതമാത്രാ. ശരീരമേവാസ്യാ 
ഏക മംഗമുദൂഡ്രം തസ്യ സുഖ ദുഃഖേ പരസ്താത്‌ 
പ്രതി വിഹിതാ ഭൂതമാര്രാ. ഉപസ്ഥ ഏവാസ്യാ ഏക 
മംഗമുദൂഡം തസ്യാനന്ദോ രതിഃ പ്രജാതിഃ പരസ്താത്‌ 
പ്രതിവിഹിതാ ഭൂതമാത്രാ. പാദാവേവാസ്യാ ഏകമം 
ഗമുദൂഡ്രം. തയോരിത്യാ പരസ്താത്‌ പ്രതിവിഹിതാ 
ഭൂത മാഠ്രതാ പ്രജേഞ വാസ്യ ഏകമംഗമുദുഡം 
തസ്വൈ ധിയോ. വിജ്ഞാതാവ്യം കാമാ പരസ്താത്‌ 
പ്രതിവിഹിതം ഭൂതമാശ്രാ. 


വാക്ക്‌ പ്രജ്ഞയുടെ ഒരംഗത്തിന്റെ പൂര്‍ത്തീകരണം നിര്‍വ 
ഹിക്കുന്നു. ആ ഇന്ദ്രിയം അതിന്റെ വിഷയത്തിനനുരൂപമായി 
പുറത്തേയ്ക്ക്‌ ആശയങ്ങള്‍ വിടുന്നു. അതുപോലെ പ്രജ്ഞ 
യുടെ ഒരു അംഗത്തിന്റെ പൂര്‍ത്തീകരണം (ഘാണേന്ദ്രിയം 
നിര്‍വഹിക്കുന്നു. അതിന്റെ വിഷയത്തിനനുസരണമായി ഗന്ധ 
ങ്ങള്‍ കണ്ടറിയുന്നു. നേത്രം പ്രജ്ഞയുടെ മറ്റൊരു അംഗത്തെ 
പുഷ്ടിപ്പെടുത്തുന്നു. അതിന്റെ വിഷയത്തിനനുരൂപമായിട്ടു 
ള്ളത്‌ രൂപമാണ്‌. ശ്രോത്രേന്ദ്രിയം പ്രജ്ഞയുടെ മറ്റൊരംഗത്തെ 
പൂര്‍ണ്ണമാക്കുന്നു. അതിനനുരൂപമായ വിഷയം ശബ്ദമാണ്‌. 
നാക്കും പ്രജ്ഞ യുടെ ഒരംഗത്തെ പൂര്‍ണ്ണമാക്കുന്നു. അതിന്റെ 
സ്വഭാവം സ്വാദ്‌ തിരിച്ചറിയുകയാണ്‌. കൈകളും പ്രജ്ഞയുടെ 
മറ്റൊരംഗത്തെ പുഷ്ടിപ്പെടുത്തുന്നു. അതിന്റെ പ്രവര്‍ത്തന 
മണ്ഡലം കര്‍മ്മമാണ്‌. ദേഹവും പ്രജ്ഞയുടെ ഒരംഗത്തെ 
പുഷ്ടിപ്പെടുത്തുന്നു. അതിന്റെ പ്രവര്‍ത്തന മണ്ഡലം കര്‍മ്മ 
മാണ്‌. ദേഹവും പ്രജ്ഞയുടെ ഒരംഗത്തെ പുഷ്ടിപ്പെടുത്തു 
ന്നു. അതിന്റെ വിഷയത്തിനനുരൂപമായിട്ടുള്ളത്‌ സുഖദുഃഖ 
ങ്ങളാണ്‌. ഉപസ്ഥവും പ്രജ്ഞയുടെ ഒരംഗത്തെ പരിപുഷ്ട 
മാക്കുന്നു. അതിന്റെ പ്രവര്‍ത്തന മണ്ഡലം കര്‍മ്മമാണ്‌. 
ദേഹവും പ്രജ്ഞയുടെ ഒരംഗത്തെ പുഷ്ടിപ്പെടുത്തുന്നു. 
അതിന്റെ വിഷയത്തിനനുരൂപമായിട്ടുള്ളത്‌ സുഖദുഃഖങ്ങളാ 
ണ്‌. ഉപസ്ഥവും പ്രജ്ഞയുടെ ഒരംഗത്തെ പരിപുഷ്ടമാക്കു 
ന്നു. അതിന്റെ ബാഹ്യവിഷയങ്ങള്‍ രതിയും സന്താനോല്പാ 
ദനവുമാണ്‌. കാലുകളും പ്രജ്ഞയുടെ രംഗത്തെ പൂര്‍ണ്ണമാ 
ക്കുന്നു. അതിന്റെ ബാഹ്യവിഷയം നടക്കുകയും സഞ്ചരിക്കു 
കയുമാണ്‌. പ്രജ്ഞയുടെ ഒരംഗത്തെ പ്രജ്ഞ തന്നെ പൂര്‍ണ്ണ 
മാക്കുന്നു. അതിന്റെ ബാഹ്യവിഷയങ്ങള്‍ ബുദ്ധിമുഖേന 
അനുഭവിക്കാന്‍ കഴിഞ്ഞ വസ്തുക്കളും മനുഷ്യന്റെ ഓരോ 
ആഗ്രഹങ്ങളുമാകുന്നു. 


6. പ്രജ്ഞയാ വാചം സമാരുഹ്യ വാചാ സർവാണി 
നാമാന്യാപ്നോതി. പ്രജ്ഞയാ പ്രണം സമാരൂപ്യ 
പ്രാണേന സര്‍വാന്‍ ഗന്ധാന്‍ ആപ്നോതി. പ്രജ്ഞയാ 
ചക്ഷുഃ സമാരുഹ്യ ചക്ഷുഷാ സർവാണി രൂപാണി 
ആപ്നോതി. പ്രജ്ഞയാ ശ്രോരതം സമാരുഹ്യ 
ശ്രോത്രേണ സര്‍വാന്‍ ശബ്ദാന്‍ ആപ്നോതി. 
പ്രജ്ഞയാ ജിഹ്വാം സമാരുപ്യ ജിഹ്വയാ ഹിസര്‍വാന്‍ 
അന്നരസാന്‍ ആപ്നോതി. പ്രജ്ഞയാ ഹസ്ത സമാ 
രുഹ്യ ഹസ്താഭ്യാം സർവാണി കര്‍മാണി ആപ്നോ 
തി. പ്രജ്ഞയാ ശരീരം സമാരുഹ്യ ശരീരേണ സുഖ 
ദുഃഖേ ആപ്നോതി. പ്രജ്ഞയാ ഉപസ്ഥം സമാരുഹ്യ 


le 


N 


DP 


ഉപസ്ഥേന ആനന്ദം രതിം പ്രജാദിം ആപ്നോതി. 
പ്രജ്ഞയാ പാദൌ സമാരുഹൃ പാദാഭ്യാം സർവാ 
ഇത്യാ ആപ്നോതി. ്രജ്ഞയൈവധിയം സമാരുഹ്യ 
്രജ്ഞയൈവ ധിയോ വിജ്ഞാതവ്യം കാമാനാപ്നോ 
തി. 


മനുഷ്യന്‍ വാക്ക്‌ വശം വദമാക്കി ്രജ്ഞമുഖേന തന്നെ 
യാണ്‌ നാമങ്ങളെ ഗ്രഹിക്കുന്നത്‌. പ്രജ്ഞ മുഖേന തന്നെയാണ്‌ 
പ്രാണനില്‍ അധികാരം ചെലുത്തി എല്ലാവിധത്തിലുമുള്ള 
ഗന്ധങ്ങളെയും ഗ്രഹക്കുന്നത്‌. പ്രജ്ഞ മുഖേന തന്നെയാണ്‌ 
ശ്രോത്രങ്ങള്‍ ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നത്‌. അങ്ങനെ ശ്രവണ 
ക്രിയ സംഭവിക്കുന്നു. പ്രജ്ഞ മുഖേന തന്നെയാണ്‌ നാക്ക്‌ 
അന്നരസം ഗ്രഹിച്ച്‌ വിഭിന്ന പ്രകാരത്തിലുള്ള സ്വാദ്‌ അറി 
യുന്നത്‌. കൈകള്‍ വിവിധ കര്‍മ്മങ്ങള്‍ക്കായി പ്രവര്‍ത്തിക്കു 
ന്നതും ക്രിയാശീലമാകുന്നതും പ്രജ്ഞ മുഖേനയാണ്‌. ശരീരം 
വിവിധങ്ങളായ സുഖ ദുഃഖങ്ങളനുഭവിക്കുന്നതും പ്രജ്ഞ 
യാല്‍ തന്നെ. ഉപസ്ഥം ഭോഗാത്മകമായ പ്രജനനക്രിയ ചെയ്യു 
ന്നതും പ്രജ്ഞയാല്‍ തന്നെ. കാലുകള്‍ ഗമനാഗമന കര്‍മ്മ 
ങ്ങള്‍ ചെയ്യുന്നതും പ്രജ്ഞയാല്‍ തന്നെ. പ്രജ്ഞയാല്‍ 
പ്രജ്ഞയില്‍ അധികാരം സ്ഥാപിച്ചാണ്‌ മനുഷ്യര്‍ പല വിധ 
ത്തിലുള്ള ആഗ്രഹങ്ങള്‍ സാധിക്കുന്നത്‌. 


7. നഹി പ്രജ്ഞാപേതാ വാങ്നാമ കിഞ്ചന 
്രജ്ഞാപയേത്‌ അന്യത്ര മേ മനോ അപഭൂദി 
ത്യാഹനാഹമേതന്നാമ പ്രജ്ഞാസിഷമിതി. നഹി 
്രജ്ഞാനാപേതഃ പ്രാണോ ഗന്ധം കഞ്ചന പ്രജ്ഞാ 
പയേ ദന്യത്ര മേ മനോ /ഭൂദിത്യാ ഹ നാഹമേതം 
ഗന്ധം പ്രജ്ഞാ സിഷ മിതി. നഹി പ്രജ്ഞാ പേതം 
ചക്ഷുരുപം കിഞ്ചന പ്രജഞാപയേ ദന്യര്ത. മേ മനോ 
7 ഭൂദിത്യാഹ. നാഹമേതദ്‌ രൂപം പ്രജ്ഞാസി ഷ മിതി. 
നഹി പ്രജ്ഞാ പേതം ചക്ഷുരൂപം കിഞ്ചന പ്രജ്ഞാ 
പയേ ദന്യത്ര. മേ മനോ /ഭൂദി ത്യാഹ. നാഹമേതദ്‌ 
രൂപം പ്രജ്ഞാസി ഷ മിതി. ന പ്രജ്ഞാപേതം 
ശ്രോഴ്രം ശബ്ദം കഞ്ചന പ്രജ്ഞാ പയേദന്യത്ര മേ 
മനോഭൂദിത്യാഹ നാഹമേതം ശബ്ദം പ്രജ്ഞാ സിഷ 
മിതി. നഹി പ്രജ്ഞാ /പേതാ ജിഹ്വാ അന്ന രസം 
കഞ്ചന പ്രജ്ഞാപയേ ദന്യത്ര മേ മനോ ഭൂദിത്യാഹ. 
നാഹമേതം അന്നരസം പ്രജ്ഞാസിഷമിതി, ന 
പ്രജ്ഞാ പേതാ ഹസ്ത കിഞ്ചന പ്രജ്ഞാ പയേന 
നാ മന്യത്രമേ മനോ ഭുദിത്യാഹ നാഹമേതന്നാമ 
പ്രജ്ഞാസിഷമിതി. നഹി പ്രജ്ഞാനാപേതഃ പ്രാണോ 
ഗന്ധം കഞ്ചന പ്രജ്ഞാപയേ ദനൃത്ര മേ മനോ 
7 ഭൂദിത്യാ ഹ നാഹമേതം ഗന്ധം പ്രജ്ഞാ സിഷ മിതി. 
നഹി പ്രജ്ഞാ പേതം ചക്ഷുരൂപം കിഞ്ചന പ്രജ്ഞാ 
പയേ ദന്യത്ര.. മേ മനോ /ഭുദിത്യാഹ. നാഹമേതദ്‌ 
രൂപം പ്രജ്ഞാസി ഷ മിതി. ന പ്രജ്ഞാപേതം 
ശ്രോത്രം ശബ്ദം കഞ്ചന പ്രജ്ഞാപയേദന്യത്ര മേ 
മനോഭൂദിത്യാഹ നാഹമേതം ശബ്ദം പ്രജ്ഞാ സിഷ 
മിതി. നഹി പ്രജ്ഞാ /പേതാ ജിഹ്വാ അന്ന രസം 
കഞ്ചന പ്രജ്ഞാപയേ ദന്യത്ര മേ മനോ /ഭൂദിത്യാ 
ഹ. നാഹമേതം അന്നരസം പ്രജ്ഞാസിഷ മിതി, ന 


പ്രജ്ഞാ പേതാ ഹസ്ത കിഞ്ചന പ്രജ്ഞാ Bed 
നാ മന്യര്രമേ മനോ ഭൂദിത്യാഹ. നാഹമേതത്‌ കര്‍മ്മ 
്രജ്ഞാസിഷമിതി നഹി പ്രജ്ഞാപേതം ശരീരം 
സുഖം ദുഃഖം കിഞ്ചന പ്രജ്ഞാപയേ ദന്യത്ര മേ 
മനോ ഭൂദിത്യാ ഹ. നാഹ മേതത്‌ സുഖദുഃഖേ 
്രജ്ഞാസിഷമിതി. ന ഹി പ്രജ്ഞാപേത പാദാ 
വിത്യാ കാഞ്ചന പ്രജ്ഞാപയേതാമന്യത്ര മേ മനോ 
ഭുദിത്യാഹ. നാഹമേതാമിതാം പ്രജ്ഞാസിഷമിതി. 
നഹി പ്രജ്ഞാപേതധീഃ കാചന സിദ്ധ്യേന്ന പ്രജ്ഞാ 
തവ്യം പ്രജ്ഞായതേ. 


പ്രജ്ഞയോടു കൂടാത്തതാണെങ്കില്‍ ഒരു വാക്കും ഒരു 

നാമത്തിന്റെയും ബോധം ഉളവാക്കുകയില്ല. ഈ അവസ്ഥ 
4 ലം ക 
യില്‍ എന്റെ മനസ്സ്‌ ഇന്ന ഭാഗത്തായിരുന്നു. “എനിക്ക്‌ ആ 
കാര്യം മനസ്സിലാക്കാന്‍ കഴിഞ്ഞില്ല” എന്നെല്ലാം പറയുമ്പോള്‍ 
സ ൨ ൨ 

പ്രജ്ഞാഹീനമായ ഇന്ദ്രിയ പ്രവര്‍ത്തനമെങ്കില്‍ കാര്യബോധം 
ഉണ്ടാവുന്നില്ല. പ്രജ്ഞാഹീനമായ ഇന്ദ്രിയ പ്രവര്‍ത്തനമെങ്കില്‍ 
കാര്യബോധം ഉണ്ടാവുന്നില്ല. പ്രജ്ഞാഹീനമായ നേത്രത്തിന്‌ 
രൂപം കണ്ടറിയാന്‍ സാധ്യമല്ല. പ്രജ്ഞാ ഹീനമായ ശ്രോത്രം 
യാതൊരു ശബ്ദത്തെയും കേള്‍ക്കാന്‍ ശക്തമല്ല. പ്രജ്ഞാ 
ഹീനമായ നാവിന്‌ അന്ന രസാസ്വാദനം സാധ്യമല്ല. പ്രജ്ഞ 
യില്ലാത്ത പക്ഷം കൈകള്‍ക്ക്‌ ഒരു ഗ്രവൃത്തിയെപ്പറ്റിയുമുള്ള 
ജ്ഞാനം ലഭിക്കില്ല. പ്രജ്ഞാഹീനമായ ദേഹം ഒരു വിധ 
ത്തിലുള്ള സുഖദുഃഖങ്ങളും അറിയുകയില്ല. ്രജ്ഞാഹീന 
മായ ഉപസ്ഥം പ്രജനനക്രിയാ സമര്‍ത്ഥമല്ല. പ്രജ്ഞാരഹിത 
മായ പാദങ്ങള്‍ക്ക്‌ പോകാനോ പരാനോ ഒന്നും വേണ്ട വിധ 
ത്തില്‍ സാധ്യമല്ല. ബൌദ്ധികമായ യാതൊരു കാര്യവും 
പ്രജ്ഞയില്ലെങ്കില്‍ വേണ്ടവിധം നടക്കുകയില്ല. 


8. ന ചായം വിജിജ്ഞാ സീത വക്താരം വിദ്യാ. ന 
ഗന്ധം വിജിജ്ഞാസീത രൂപവിദ്യാ വിദ്യാത്‌. ന 
ശബ്ദം വിജിജ്ഞാസീത കര്‍ത്താരം വിദ്യാന്ന സുഖ 
ദുഃഖേ വിജിജ്ഞാസീത സുഖദുഃഖയോര്‍ വിജിജ്ഞാ 
താരം വിദ്യാത്‌. നാനന്ദം രതീം ന പ്രജാതീം വിജി 
ജ്ഞാസീത ആനന്ദസ്യ രതേഃ പ്രജാ തേര്‍ വിജ്ഞാ 
താരം വിദ്യാത്‌. നേത്യാം വിജിജ്ഞാസീ തൈതാരം 
വിദ്യാത്‌. താ വാ ഏതാദശൈവ ഭൂുതമാ്രാ അധി 
പജ്ഞം ദശ പ്രജ്ഞാമാത്രാ അധി ഭൂതം. യദ്ധി ഭൂത 
മാര്രാനസ്യൂര്‍ ന പ്രജ്ഞാ മാത്രാ സ്യൂര്‍ യദ്വാ 
പ്രജ്ഞാ മാത്രാ ന സ്യുര്‍ നഭൂത മാത്രാ സ്യുഃ 


വാക്ക്‌ അറിയുന്നതുകൊണ്ടുമാത്രം ഒരു പ്രയോജനവുമി 
ല്ല. വാക്കിനെ പ്രേരിപ്പിക്കുന്ന ആത്മാവിനെ മനസ്സിലാക്ക 
ണം. ഗന്ധത്തെ മാത്രം അറിയാന്‍ ശ്രമിച്ചതുകൊണ്ടായില്ല. 
ഗന്ധത്തെ ഗ്രഹിക്കുന്ന ആത്മാവിനെ അറിയണം. രൂപം 
മാത്രം അറിയുവാനുള്ള ൩സ്രമം വെറുതെയാണ്‌. രൂപജ്ഞനായ 
ആത്മാവിനെയാണ്‌ അറിയേണ്ടത്‌. ശബ്ദം അറിയാന്‍ മാത്രം 
ശ്രമിച്ചതുകൊണ്ടായില്ല. ശബ്ദം ശ്രവിക്കുന്ന ആത്മാവിനെ 
അറിയേണ്ടതുണ്ട്‌. അന്നരസത്തെപ്പറ്റിയുള്ള ജ്ഞാനം ലഭി 
ക്കുമെന്ന ആഗ്രഹം വെറുതെയാണ്‌. അതാതിന്റെ കര്‍ത്താ 
വായ ആത്മാവിനെ അറിയേണ്ടതുണ്ട്‌. സുഖ ദുഃഖത്തെപ്പറ്റി 
അറിയുന്നവനും അനുഭവിക്കുന്നവനുമായ ആത്മാവിനെ 


P 


യാണ്‌ മനസ്സിലാക്കേണ്ടത്‌. പ്രജനന കര്‍മ്മവും അതിന്റെ ആന 
ന്ദവും അറിഞ്ഞതുകൊണ്ടുമാത്രമായില്ല. പ്രജോല്പത്തിയെ 
പ്പറ്റി അറിവുള്ള ആത്മാവിനെ മനസ്സിലാക്കണം. ഗമാനഗ 
മന ക്രിയകളെപ്പറ്റി മാത്രം അറിഞ്ഞതുകൊണ്ടായില്ല. ഗമാന 
ഗമനങ്ങള്‍ക്ക്‌ സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ മനസ്സി 
ലാക്കണം. മനസ്സിനെപ്പറ്റി അറിഞ്ഞാല്‍ മാത്രം പോരാ മനന 
ശീലമായ ആത്മാവിനെ അറിയണം. പ്രജ്ഞയില്‍ സ്ഥിതി 
ചെയ്യുന്ന നാമാദി വിഷയങ്ങള്‍ ഈ പത്തു ഭൂതമാത്രകളും 
ഭൂതങ്ങളില്‍ സ്ഥിതിചെയ്യുന്ന വാക്ക്‌ മുതലായ ഇന്ദ്രിയങ്ങള്‍ 
ഉള്‍ക്കൊള്ളുന്ന പത്ത്‌ പ്രജ്ഞാ മാരതകളുമാകുന്നു. ഭൂതമാ 
ശ്രകളില്ലെങ്കില്‍ പ്രജ്ഞാമാത്രകളുടെ അസ്ഥിത്വം സാധ്യമല്ല. 
ഇവ രണ്ടില്‍ ഒന്നിനെയും തനിയെ തന്നെ ഏതെങ്കിലും 
വിഷയ വിശേഷ സിദ്ധിക്ക്‌ സമര്‍ത്ഥമായി കരുതാന്‍ പാടില്ല. 
അതുകൊണ്ട്‌, ഭൂതമാത്രകളും പ്രജ്ഞാമാത്രകളും ആവശ്യ 
മാകുന്നു. 


9. നഹി അന്യതരതോ രൂപം കിഞ്ചന സിദ്ധേ്യേത്‌, 
നോ ഏതന്നാനാ, തദ്യഥാരഥസ്യാരേഷു നേമി 
രര്‍പ്പിതോ നാഭാവരാ അര്‍പ്പിതാ. ഏവമേവൈതാഃഭൂ 
തമാത്രാഃ പ്രജ്ഞാമാത്രസ്വര്‍പ്പിതാ പ്രജ്ഞാമാത്രാഃ 
പ്രാണേ ര്‍പ്പിതാഃ സ ഏഷ പ്രാണ ഏവ പ്രജ്ഞാ 
ത്മാനാനന്ദേ /ജരോ /മൃതം ന സാധുനാ കര്‍മണാ 
ഭൂയാന്നോ ഏവാ സാധുനാ കനീയാന്‍. ഏഷഹ്യേ 
വൈനം സാധു കര്‍മ കാരയതി തം യ മേഭ്യോ ലോകേ 
ഭൃഃ ഉന്നിനീഷത ഏഷ ഉ ഏവൈന സാധു കര്‍മ 
കാരയതി തമേഭ്യോലോകേഭ്യഃ ഉന്നിനീഷസതേ. ഏഷ 
ലോകപാലഃ ഏഷ ലോകാധിപതി രേഥ സര്‍വേശഃ സ 
ആത്തേതി വിദ്യാത്‌ സ മ ആത്തേതി വിദ്യാത്‌. ഇതി 
തൃതീയോദ്ധ്യായഃ 


യഥാര്‍ത്ഥത്തില്‍ പ്രജ്ഞാമാത്രയുടെയും ഭൂതമാത്രയു 
ടെയും സ്വരൂപത്തില്‍ മാറ്റമില്ല. രഥനേമി അരങ്ങളിലും അര 
ങ്ങള്‍ രഥനാഭിയിലും സമാശ്രയിച്ചിരിക്കുന്നതുപോലെ 
ഭൂതങ്ങള്‍ പ്രജ്ഞാമാത്രകളിലും പ്രജഞാമാര്തകള്‍ പ്രാണ 
നിലും സ്ഥിതിചെയ്യുന്നു. ഈ പ്രാണന്‍ അജരവും അമരവും 
സുഖമയവും പ്രജ്ഞാത്മാവുമാണ്‌. ഈ പ്രാണന്‍ ഉത്തമ 
കര്‍മ്മങ്ങളാല്‍ ഉയര്‍ച്ച പ്രാപിക്കുകയും നീചകര്‍മ്മങ്ങളാല്‍ 
ഉയര്‍ച്ച പ്രാപിക്കുകയും നീചകര്‍മ്മങ്ങളാല്‍ ക്ഷയം പ്രാപി 
ക്കുകയും ചെയ്യുന്നില്ല. മുകളിലെത്താന്‍ ആഗ്രഹിക്കുന്ന മനു 
ഷ്യനെക്കൊണ്ട്‌ ശുഭകര്‍മ്മങ്ങള്‍ ചെയ്യിക്കുന്നതും അധഃപതി 
ക്കാനാഗ്രഹിക്കുന്നവനെക്കൊണ്ട്‌ ദുഷ്കര്‍മ്മങ്ങള്‍ ചെയ്യിക്കു 
ന്നതും പ്രജ്ഞാരൂപത്തിലും പ്രാണരൂപത്തിലും ഈശ്വരന്‍ 
തന്നെയാണ്‌. ഈ ആത്മാവ്‌ സര്‍വലോകങ്ങള്‍ക്കും അധീ 
ശനും ലോക സംരക്ഷകനും സകലത്തിനും അധിപതിയു 
മാകുന്നു. ഈ ഗുണങ്ങള്‍ ചേര്‍ന്ന പ്രാണന്‍ തന്നെയാണ്‌ 
ആത്മാവെന്ന്‌ മനസ്സിലാക്കുക. 


നാലാം അധ്യായം 


1. അഥ ഗാര്‍ഗ്യോ ഹ വൈ ബാലാ കിരനുചിനഃ 
സംസ്പൃഷ്ട ആസ. സോ /വദദുശീനരേഷു സവ 


സന്‍ മത്സ്യേഷു കുരു പാഞ്ചാലേഷു പി 
ഹേഷു ഇത സ ഹ അജാത ശത്രുഃ കാശ്യ മേത്യ 
ഉവാച. രബഹ്മതേ ്രവാണീതി തം ഹോവാച 
അജാത ശത്രുഃ സഹ്രസം തദ്മ സ്ത ഇത്യേതസ്യാം 
വാചി ജനകോ ജനക ഇതി വാ ഉ ജനാ ധാവന്തീതി. 

ഗര്‍ഗ്ഗവംശത്തില്‍ പിറന്ന ഗാര്‍ഗ്യന്‍ എന്നൊരു ബ്രഹ്മണന്‍ 
ഉണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്‍ ബലാക എന്നാ 
യിരുന്നു. വേദം നല്ലവണ്ണം അഭ്യസിച്ചവനാണ്‌. കൂടാതെ വേദ 
ങ്ങളെ അധികരിച്ച്‌ പ്രവചനങ്ങളും നടത്തിയിരുന്നു. അങ്ങനെ 
കീര്‍ത്തി നേടിയ ഉശീനരദേസവാസിയായിരുന്നു അദ്ദേഹം. 
തന്റെ വസതിയില്‍ തന്നെ സ്ഥിരമായി താമസിക്കാതെ പല 
ദേശത്തും പര്യടനം നടത്തി. അങ്ങനെ ചില ദിവസം കാശി 
യിലും ചില ദിവസം കുരുക്ഷേത്രത്തിലും പിന്നെ പാഞ്ചാല 
ദേശത്തിലും ചിലപ്പോള്‍ മത്സ്യദേശത്തിലും ചിലപ്പോള്‍ 
മിഥിലാ രാജ്യത്തും താമസിച്ചു. ഒരു ദിവസം അദ്ദേഹം കാശീ 
രാജാവായ അജാത ശത്രുവിനോടി ഗാര്‍ഗ്യന്‍ അഹങ്കാര 
ത്തോടെ പറഞ്ഞു. “ഞാന്‍ നിങ്ങള്‍ക്ക്‌ ബ്രഹ്മജ്ഞാനോപദേശം 
ചെയ്യാം.” അതുകേട്ട്‌ രാജാവ്‌ പറഞ്ഞു:- ‘ര്രബഹ്മന്‍, ഈ 
കൃപയ്ക്ക്‌ ഞാന്‍ അങ്ങയ്ക്ക്‌ ആയിരം പശുക്കളെ തരാം. ഇക്കാ 
ലത്ത്‌ ആ പ്രജകള്‍ ജനകന്‍ ജനകന്‍ എന്നു പറഞ്ഞുകൊണ്ട്‌ 
ജനകന്റെ അടുത്തേയ്ക്ക്‌ ഓടിച്ചെല്ലുകയാണ്‌. 


2. സഹോ വാച ബലാകിഃ യ ഏവൈഷ ആദിത്യേ 
പുരുഷസ്തമേവാഹമുപാസ ഇത. തം ഹോവാച 
അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാഃ 
ബൃഹത്‌ പാണ്ഡരവാസാ അതിഷ്ഠഃ സർവേഷാം 
ഭൂതാനാം മുര്‍ധേതി വാ അഹമേതമുപാസ ഇതി 
സയോ ഹൈത മേവ മുപാസ്തേ /തിഷ്ഠാഃ 
സർവേഷാം ഭൂതാ നാം മൂര്‍ധാ ഭവതി 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- സുര്യമണ്ഡലത്തില്‍ വിരാജി 
ക്കുന്ന ഈശ്വരനെയാണ്‌ ഞാന്‍ ബ്രാഹ്മബുധ്യാസാധനം 
ചെയ്യുന്നത്‌? അജാതശത്രു പറഞ്ഞു- അങ്ങ്‌ ഈ വിഷയത്തെ 
പ്പറ്റി ഒന്നും പറയരുത്‌ ആ ശുഭവസ്ത്രധാരിയാണ്‌ ഏറ്റവും 
വലിയ മഹാന്‍. അത്‌ എല്ലാത്തിനെയും അതിക്രമിച്ച്‌ എല്ലാ 
ത്തിനും മുകളില്‍ നിലകൊളളുന്നു. അതു തന്നെ എല്ലാറ്റി 
ന്റെയും ശിരസ്സ്‌. ഞാന്‍ അതിനെ അത്തേപ്രകാരം ഉപാസിക്കു 
ന്നു. സൂര്യമണ്ഡലവര്‍ത്തിയായ ആ പുരുഷനെ ഇങ്ങനെ 
ഉപാസിക്കുന്ന മനുഷ്യന്‍ എല്ലാറ്റിനെയും കടന്ന്‌ ഏറ്റവും 
ഉയര്‍ന്ന സ്ഥാനത്തെത്തുന്നു. അവന്‍ സര്‍വജീവികളുടെയും 
ശിരസ്സ്‌ പോലെ ഭവിക്കുന്നു. 


3. സ ഹോവാച ബാലാകിഃ യ ഏവൈഷ ചന്ദ്ര 
മസി പുരുഷഥസ്തമേവാഹം ഉപാസ ഇതി തം 
ഹോവാചാ ജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാദ 
യിഷ്ഠാഃ സോമോരാജാ അന്നസ്യ. ആത്മേതി വാ 
അഹമേതമുപാസേ ഇതി സ യോ മേവമുപാസതേ 
അന്നസ്യ ആത്മാ ഭവതി 


ഗാര്‍ഗ്യന്‍ പറഞ്ഞു. ഞാന്‍ ചന്ദ്രമണ്ഡലത്തില്‍ പ്രതിഷ്ഠി 
പ്പിക്കപ്പെട്ടിരിക്കുന്ന അന്തര്യാമിയായ ഈശ്വരനെയാണ്‌ ഉപാ 
സിക്കുന്നത്‌. അതു തന്നെ ബ്രഹ്മം അതുകേട്ട്‌ അജാതശത്രു 


I 


പറഞ്ഞു- “അങ്ങ്‌ അക്കാര്യത്തെപ്പറ്റി ഒന്നും പറയരുത്‌. ഈ 
ചന്ദ്രന്‍ സകലത്തിനും രാജാവാണ്‌. അന്നത്തിന്റെ പ്രാണനായ 
അതിനെ ഞാന്‍ ഇതേവിധം ഉപാസിക്കുന്നു. ചന്ദ്രമണ്ഡല 
ത്തില്‍ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പുരുഷനെ ബ്രഹ്മരൂപ 
ത്തില്‍ ഉപാസിക്കുന്ന മനുഷ്യന്‍ തീര്‍ച്ചയായും അന്നത്തിന്റെ 
ആത്മാവായി ഭവിക്കുന്നു. 


4. സഹോവാച ബാലാകിഃ യോ ഏവൈഷ 
വിദ്യുതി പുരുഷഃ ഏതമേ വാഹം ്രഹ്മോപാസ ഇതി 
തം ഹോവാച അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സമ 
വാദയിഷ്ഠാഃ തേജസ്യാത്മേതി വാഹമേതമുപാസ 
ഇത സ യോ ഹൈതമേവമുപാസ്തേ തേജസഃ ആത്മാ 
ഭവതി 


ഗാര്‍ഗ്യന്‍ പറഞ്ഞു- വിദ്യുമണ്ഡലത്തില്‍ അന്തര്‍ഗത 
മായി അന്തരാമിയായിരിക്കുന്ന ര്രഹ്മത്തെ ഞാന്‍ ഉപാസി 
ക്കുന്നു. അതുകേട്ട്‌ അജാതശത്രു പറഞ്ഞു. അങ്ങ്‌ ഇതിനെ 
പ്പറ്റി ഒന്നും പറയണ്ട. ഞാന്‍ തേജസ്സിന്റെ ആത്മാവെന്നു കരു 
തിയാണ്‌ ഇതിനെ ഉപാസിക്കുന്നത്‌. വിദ്യുന്മണ്ഡലത്തില്‍ 
പ്രതിഷ്ഠിതമായിരിക്കുന്ന ്രഹ്മത്തെ ഈ നിലയില്‍ ഉപാ 
സിക്കുന്നവന്‍ തേജസ്സിന്റെ ആത്മാവായിത്തീരും. 


5. സഹോവാച ബാലാകിഃ യ ഏവൈഷ സ്തന 
യിന്ത പുരുഷസ്തമേവാ ഹ മുപാസ ഇതി തംഹോ 
വാച അജാതശ്രതുഃ മാ മാ ഏതസ്മിന്‍ സംവാദ 
യിഷ്ഠാ ശബ്ദസ്യാത്മേതി വാ അഹമേതമുപാസ ഇതി 
സ യോ ഹൈതമേവാമുപാ സ്തേ ശബ്ദസ്യാത്മാ 
ഭവതി 


തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- മേഘമണ്ഡലത്തില്‍ പ്രതി 
ഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അന്തര്യാമിയായ ഈശ്വരനെ ഞാന്‍ 
ബ്രഹ്മമെന്നു കരുതി ഉപാസിക്കുന്നു. അജാതശത്രു പറഞ്ഞു 
-അങ്ങ്‌ അതിനെപ്പറ്റി ഒന്നും പറയരുത്‌. ഞാന്‍ അതിനെ 
ശബ്ദത്തിന്റെ ആത്മാവ്‌ എന്നു കരുതിയാണ്‌ ഉപാസിക്കു 
ന്നത്‌. അങ്ങനെ മേഘമണ്ഡലത്തില്‍ സ്ഥിതിചെയ്യുന്ന 
ബ്രഹ്മത്തെ ശബ്ദത്തിന്റെ ആത്മാവാണെന്നു കരുതി ഉപാ 
സിക്കുന്നവന്‍ ശബ്ദത്തിന്റെ ആത്മാവായി ഭവിക്കുന്നു. 


6. സഹോവാച ബാലാകിഃയ ഏവൈഷ ആകാശേ 
പുരുഷസ്തമേവാഹമുപാസ ഇതി തം ഹോവാച 
അജാതശ്രതുഃ മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാഃ 
പൂര്‍ണമ(്രവ്യത്തി ്രഹ്മേതി വാ അഹമേതമുപാസ 
ഇതി സ യോ ഹൈതമേവമുപാസ്തേ പൂര്യതേ 
പ്രജയാ പശുഭിഃ നോ ഏവ സ്വയം നാസ്യ പ്രജാപുരാ 
കാലാത്‌ പ്രവര്‍ത്തതേ. 


അനന്തരം ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ആകാശമണ്ഡലത്തില്‍ 
സ്ഥിതിചെയ്യുന്ന അന്തര്യാമിയായ പുരുഷനെ ഞാന്‍ ബ്രഹ്മ 
രൂപത്തില്‍ ഉപാസിക്കുന്നു. അപ്പോള്‍ അജാതശത്രു പറഞ്ഞു 
-അങ്ങ്‌ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഇത്‌ പ്രവൃത്തിശൂ 
നയവും ബ്രഹ്മവുമാണ്‌. ആ നിലയില്‍ ഞാനതിനെ ഉപാസി 
ക്കുന്നു. ആകാശമണ്ഡലത്തില്‍ സ്ഥിതിചെയ്യുന്ന ആ 
ബ്രഹ്മത്തെ ഈ ഭാവനയോടെ ഉപാസിക്കുന്ന വ്യക്തി സന്താ 


നങ്ങളാലും മൃഗങ്ങളാലും സമ്പന്നനാകുന്നു. അവന്റെ me 
നങ്ങള്‍ അകാലമൃത്യുവിന്‌ ഇരയാകില്ല. 


7. സഹോവാച ബാലാകിഃ യ ഏവൈഷ വായ 
പുരുഷസ്തമേവാഹമുപാസ ഇതി തം ഹോവാച 
ശത്രു മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാ ഇന്ദ്രോ 
വൈകുണ്ഠഃ അപരാജിതാസേനേതി വാ അഹമേത 
മുപാസ ഇതി സ യോ ഹൈതമേവമുപാസ്തേ 
ജിഷ്ണുര്‍ഹവാപരാജിഷ്ണുരനുസ്ത്യാജായ ഭവതി 


തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- വായു മണ്ഡലത്തില്‍ 
സ്ഥിതിചെയ്യുന്ന അന്തര്യാമിയായ പുരുഷനെ ഞാന്‍ ബ്രഹ്മനെ 
നിലയില്‍ ഉപാസിക്കുന്നു. അപ്പോള്‍ അജാതശത്രു പറഞ്ഞു- 
അങ്ങ്‌ ഇതിനെപ്പറ്റി ഒന്നും പറയരുത്‌. ഇത്‌ ഇന്ദ്രനാണ്‌. ഇതു 
തന്നെ വൈകുണ്ഠം. ഇതു തന്നെ ഒരിക്കലും തോല്‍ക്കാത്ത 
വീരസേന. ഞാന്‍ അതിനെ ഇതേ നിലയില്‍ ഉപാസിക്കു 
ന്നു. അതിനെ ഇങ്ങനെ ഉപാസിക്കുന്ന വ്യക്തി ഒരിക്കലും 
പരാജയപ്പെടുന്നില്ല. അവന്‍ സദാശ്രതുവില്‍ വിജയം നേടുന്നു. 


8. സ ഹോവാച ബാലാകിഃയ ഏവൈഷ അഗ്ന 
പുരു,സ്തമേവാഹമുപാസ ഇതി തം ഹോവാച അജാ 
തശത്രുഃ മാ മാ ഏതസ്മിന്‍ സമവാദയിഷ്ഠാ വിഷാ 
സഹിരിതി വാ അഹമേതമുപാസ ഇതി സയോഹൈ 
തമേവമുപാസ്തേ വിഷാസഹിര്‍വാ ഏഷ ഭവതി 


പിന്നെ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- അഗ്നി മണ്ഡലത്തില്‍ സ്ഥിതി 
ചെയ്യുന്ന അന്തര്യാമിയായ പുരുഷനെ ഞാന്‍ ബ്രഹ്മമെന്ന 
നിലയില്‍ ഉപാസിക്കുന്നു. അപ്പോള്‍ അജാതശത്രു പറഞ്ഞു. 
അങ്ങ്‌ ഈ വിഷയത്തെപ്പറ്റി ഒന്നും പറയണ്ട. ഇത്‌ വിഷാസ 
ഹിയാണ്‌ ഞാന്‍ അതിനെ അതേ ഭാവത്തില്‍ ഉപാസിക്കുന്നു. 


അഗ്നി മണ്ഡലത്തില്‍ സ്ഥിതിചെയ്യുന്ന പുരുഷനെ ഈ 
ഭാവത്തില്‍ ഉപാസിക്കുന്നവര്‍ അന്യരുടെ ആക്രമണം ചെറു 
ക്കാന്‍ സമര്‍ത്ഥനാകുന്നു. 


9. സ ഹോവാച ബാലാകിഃ യഃ ഏവൈഷമപ്സു 
പുരുഷ സ്ത മേവാഹമുപാസ ഇതി തം ഹോവാച 
അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാഃ 
നാമ്നാ അത്മേതി വാ അഹമേതുമുപാസ ഇതി 
യോഹൈതമേവമുപാസ്തേ നാമ്ന ആത്മാഭവതി 
ഇതി അധിദൈവതം അഥാ ധ്യാത്മം 


തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ പറഞ്ഞു. ഞാന്‍ ജലത്തില്‍ സ്ഥിതി 
ചെയ്യുന്ന അന്തര്യാമിയായ പുരുഷനെ ബ്രഹ്മമെന്ന നിലയില്‍ 
ഉപാസിക്കുന്നു. അജാതശ്രതു പറഞ്ഞു. അങ്ങ്‌ ഇതിനെപ്പറ്റി 
ഒന്നും പറയരുത്‌. ഇത്‌ നാമധാരികളായ ജീവികളുടെ ആത്മാ 
വാണ്‌ എന്നു മനസ്സിലാക്കി ഞാന്‍ ഉപാസിക്കുന്നു. ഇങ്ങനെ 
ഉപാസിക്കുന്നവന്‍ നാമധാരികളായ ജീവികളുടെ ആത്മാവാ 
യിത്തീരുന്നു. ഇത്രയും അധിദൈവികമായ ഉപാസനയെ 
സംബന്ധിച്ചത്‌. ഇനി ആധ്യാത്മികോപാസനയെപ്പറ്റി പറയാം. 


10. സ ഹോവാച ബാലാകിഃ യ ഏവൈഷ 
ആദര്‍ശേ പുരുഷസ്തമേവാ ഹ മുപാസ ഇതി തം 
ഹോവാച അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാ 


I 


ഡാ 


ദയിഷ്ഠാ പ്രതിരൂപ ഇതി വാ അഹമേതമുപാസ ഇതി 
സ യോ ഹൈതമേവമുപാസ്തേ പ്രതിരൂപോ 
ഹൈവാസ്യ പ്രജായാമാജായതേ നാപ്രതിരൂപഃ 


തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ദര്‍പ്പണത്തല്‍ സ്ഥിതിചെ 
യ്യുന്ന ഈ പുരുഷനെ ഞാന്‍ പബ്രഹ്മമെന്ന നിലയില്‍ ഉപാ 
സിക്കുന്നു. അപ്പോള്‍ അജാതശ്രതു പറഞ്ഞു- അങ്ങ്‌ ഇതി 
നെപ്പറ്റി ഒന്നും പറയേണ്ട. ഞാന്‍ ഇതിനെ പ്രതിരൂപഭാവേന 
ഉപാസിക്കുന്നു. ദര്‍പ്പണത്തില്‍ സ്ഥിതിചെയ്യുന്നു പുരുഷനെ 
ഈ ഭാവനയോടെ ഉപാസിക്കുന്നവന്‍ പ്രതിരുപഗുവാനായി 
ത്തീരുന്ന അവന്റെ സന്താനങ്ങള്‍ അവന്ന്‌ തുല്യരാകുന്നു. 


11. സഹോവാച ബാലാകിഃ യ ഏവൈഷ പ്രതി 
ശ്രുത്കായാം പുരുഷസ്തമേവാഹമുപാസ ഇതി തം 
ഹോവാച അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാ 
ദയിഷ്ഠാ ദ്വീതി യോനപഗ ഇതി വാ അഹമേതമുപാസ 
ഇതി സ യോ ഹൈതമേനമുപാസ്തേ വിന്ദതേ അദ്വി 
തീയവാന്‍ ഭവതി 


പിന്നെയും ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ഞാന്‍ പ്രതിധ്വനി നിഹി 
തനായിരിക്കുന്ന പുരുഷനെ ബ്രഹ്മമെന്നു കരുതി ഉപാസി 
ക്കുന്നു. ഇതുകേട്ട്‌ അതാജശ്രതു പറഞ്ഞു - അങ്ങ്‌ ഇതിനെ 
പ്പറ്റി ഒന്നും പറയേണ്ട. ഞാന്‍ അതിനെ ദ്വിതീയയെന്നും അനു 
പഗയെന്നും കരുതി ഉപാസിക്കുന്നു. ധ്വനിയില്‍ സ്ഥിതിചെ 
യ്യുന്ന പുരുഷനെ ഈ ഭാവനയോടു കൂടി ഉപാസിക്കുന്ന മനു 
ഷ്യന്‍ അദ്വിതീയനായി ഭവിക്കുന്നു. 


12. സ ഹോവാച ബാലാകിഃ യ ഏവൈഷ ശബ്ദഃ 
പുരുഷമന്വേതി തമേവാഹമുപാസ ഇതി തം ഹോവാച 
അജാതശ്രതുഃ മാ മാ ഏതസ്മിന്‍ സം വാദ യിഷ്ഠാഃ 
അസുരിതി വാ അഹമേതമുപാസ ഇതിസയോ 
ഹൈതമുപാസ്തേ നോ ഏവ സ്വയം നാസ്യ പ്രജാ 
പുരാകാലാത്‌ സംമോഹമേതി 


പിന്നെ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ഗമനശീലനായ വൃക്തിയുടെ 
പുറകെ ധ്വനിയോടു കൂടി പാദധ്വനി കേള്‍ക്കുന്നു. അതി 
ലുള്ള ബ്രഹ്മത്തെയാണ്‌ ഞാന്‍ ഉപാസിക്കുന്നത്‌. അപ്പോള്‍ 
അജാതശ്രതു പറഞ്ഞു- അങ്ങ്‌ ഇതിനെ സംബന്ധിച്ച്‌ ഒന്നും 
പറയരുത്‌. ഞാന്‍ അതിനെ പ്രാണരൂപത്തിലാണ്‌ ഉപാസി 
ക്കുന്നത്‌. അപ്പോള്‍ അതിനെ അപ്രകാരം ഉപാസിക്കുന്ന മനു 
ഷ്യന്‍ പൂര്‍ണ്ണായുസ്സുള്ളവനായിത്തീരുന്നു. അവന്റെ സന്താ 
നങ്ങളും പൂര്‍ണ്ണായുസ്സിലെത്താതെ മൃതിയടയുന്നില്ല. 


13. സഹോവാച ബാലാകിഃ യ ഏവൈഷ ഛായാ 
പുരുഷ സ തമേവാഹമുപാസ ഇതി തം ഹോവാച 
അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാ 
മൃത്യുരിതി വാ അഹമേതമുപാസ ഇതി സ യോ 
ഹൈതമേവമുപാസ്തേ നോ ഏവ സ്വയം നാസ്യ 
പ്രജാപുരാകാലാത്‌ പ്രമീയതേ 


തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ഒരു വ്യക്തിയോടൊപ്പം 
കാണുന്ന അവന്റെ ഛായയെ അതായത്‌ ഛായാപുരുഷനെ 
ഞാന്‍ ബ്രഹ്മരുപത്തില്‍ ഉപാസിക്കുന്നു. അപ്പോള്‍ അജാത 


ശ്രതു പറഞ്ഞു. അങ്ങ്‌ ഈ വിഷയത്തെപ്പറ്റി ഒന്നും പറയരു 
ത്‌. ഈ ഛായ മൃത്യുരൂപിയാണ്‌. ഞാന്‍ അതിനെ ഇതേ ഭാവ 
നയോടെ ഉപാസിക്കുന്നു. അതിനെ ഈ രൂപത്തില്‍ ഉപാസി 
ക്കുന്നവന്‍ അകാലചരമത്തിന്‌ പാത്രമാകുന്നില്ല. അവന്റെ 
സന്താനങ്ങള്‍ക്കും അകാലചരമം ഉണ്ടാവില്ല. 


14. സ ഹോവാച ബാലാകിഃ യ ഏവൈഷ ശരീരഃ 
പുരുഷസ്തമേവാഹ മുപാസ ഇതി തം ഹോവാച 
അജാതശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാ 
പ്രജാപതിരിതി വാ അഹമേതമുപാസ ഇതി സ 
യോഹൈതമുപാസ്തേ പ്രജായതേ പ്രജയാ പശുഭിഃ 


അനന്തരം ഗാര്‍ഗ്യന്‍ പറഞ്ഞു- പുരുഷശരീരത്തില്‍ ഉള്ള 
പുരുഷനെ ഞാന്‍ ബ്രഹ്മമെന്നു കരുതി ഉപാസിക്കുന്നു. 
അപ്പോള്‍ അജാതശത്രു പറഞ്ഞു- അങ്ങ്‌ ഈ വിഷയത്തെ 
പ്പറ്റി ഒന്നും പറയണ്ട. ഇത്‌ പ്രജാപതിയാണ്‌ ഞാന്‍ ഇതിനെ 
ഇതേ രൂപത്തിലാണ്‌ ഉപാസിക്കുന്നത്‌. ശരീരത്തില്‍ നിവസി 
ക്കുന്ന പുരുഷനെ പ്രജാപതി എന്ന ഭാവേന ഉപാസിക്കുന്ന 
വന്‍ സന്താനങ്ങളാലും മൃഗങ്ങളാലും സമൃദ്ധി നേടുന്നു. 


15. സഹോവാച ബാലാകിഃ യ ഏവൈഷ പ്രാജ്ഞ 
ആത്മാ യേന ഏതത്‌ പുരുഷഃ സുപ്തഃ സ്വപ്നയാച 
രതി തമേവാ ഹമുപാസ ഇതി തം ഹോവാച അജാ 
തശത്രുഃ മാ മാ ഏതസ്മിന്‍ സംവാദയിഷ്ഠാ യമോ 
രാജേതി വാ അഹമേതമുപാസ ഇതി സ യോ ഹൈത 
മുപാസ്തേ സര്‍വം പ്രജായതേ ഹാസ്മാ ഇദം 
ശ്രേഷ്ഠ്യായ യമ്യതേ 

പിന്നെ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- പ്രജ്ഞവാനും പ്രാണരൂപി 
യുമായ ആത്മാവിനോട്‌ സംയുക്തനായ പുരുഷന്‍ സുഷു 
പ്താവസ്ഥയില്‍ സ്വപ്നമാര്‍ഗ്ഗത്തില്‍ കൂടി സഞ്ചരിക്കുന്നു. 
ഞാന്‍ അതിനെത്തന്നെയാണ്‌ ബ്രഹ്മമെന്നു കരുതി ഉപാസി 
ക്കുന്നത്‌. ഇതുകേട്ട്‌ അജാതശത്രു പറഞ്ഞു- അങ്ങ്‌ അതിനെ 
സംബന്ധിച്ച്‌ ഒന്നും പറയരുത്‌. ഞാന്‍ ഇതിനെ യമരൂപത്തി 
ലാണ്‌ ഉപാസിക്കുന്നത്‌. അതിനെ ഇപ്രകാരം ഉപാസിക്കുന്ന 
മനുഷ്യനെ ശ്രേഷ്ഠനായി കരുതി മാനിക്കാന്‍ എല്ലാ ലോകവും 
അവന്റെ മുന്നില്‍ നമസ്കരിക്കുന്നു. 


16. സഹോവാച ബാലാകിഃ യഃ ഏവൈഷ ദക്ഷി 
ണേ/ ക്ഷന്‍ പുരുഷസ്ത മേവാഹം ഉപാസ ഇതി തം 
ഹോവാച അജാതശത്രു മാ മാ ഏതസ്മിന്‍ സംവാദ 
യിഷ്ഠാ നാമ്ന ആത്മാ അശഗ്നേരാത്മാ ജ്യോതിഷ 
ആത്മേതിവാ അഹമേതമുപാസ ഇതി സ യോ 
ഹൈതമേവ മുപാസ്തേ ഏതേഷാം സര്‍വേഷാമാത്മാ 
ഭവതി 


അനന്തരം ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ഞാന്‍ ഈ വലതുകണ്ണില്‍ 
സ്ഥിതിചെയ്യുന്ന പുരുഷനെ ബ്രഹ്മമെന്ന നിലയില്‍ ഉപാസി 
ക്കുന്നു. ഇതുകേട്ട്‌ അജാതശ്രതു പറഞ്ഞു- അങ്ങ്‌ ഈ വിഷ 
യത്തെ സംബന്ധിച്ച്‌ ഒന്നും പറയരുത്‌. ഞാന്‍ ഇതിനെ നാമം 
അഗ്നി ജ്യോതിസ്സ്‌ എന്നിവയെ ആത്മാവെന്നു കരുതിയാണ്‌ 
ഉപാസിക്കുന്നത്‌. അതിനെ ആ നിലയില്‍ ഉപാസിക്കുന്ന 
വ്യക്തി എല്ലാത്തിന്റെയും ആത്മരുപമായി തീരുന്നു. 


- 


I 


DP 


17. സ ഹോവാച ബാലാകിഃ യ ഏവൈഷ 
സവ്യേ/ ക്ഷന്‍ പുരുഷസ്തേമേ വാഹമുപാസ ഇതി 
തം ഹോവാച അജാതശ്രതുഃ മാ മാ ഏതസ്മിന്‍ 
സംവാദയിഷ്ഠാഃ സത്യസ്യാത്മാ വിദ്യുത ആത്മാ 
തേജസ ആത്മേതി വാ അഹമേതമുപാസ ഇതി സ 
യോ ഹൈതമേവ മുപാസ്തേ ഏതേഷാം സര്‍വേഷാ 
മാത്മാ ഭവതി 


ഗാര്‍ഗ്യന്‍ വീണ്ടും പറഞ്ഞു- ഈ ഇടതു കണ്ണില്‍ സ്ഥിതി 
ചെയ്യുന്ന പുരുഷനെ ബ്രഹ്മരൂപത്തില്‍ ഞാന്‍ ഉപാസിക്കു 
ന്നു. അതുകേട്ട്‌ അജാതശ്രതു പറഞ്ഞു- അങ്ങ്‌ ഈ വിഷയ 
ത്തെപ്പറ്റി സംസാരിക്കേണ്ട. ഇത്‌ സതൃത്തിന്റെയും തേജസ്സി 
ന്റെയും വിദ്യുത്തിന്റെയും ആത്മാവാണ്‌. അതിനെ ഞാന്‍ 
അതേ മാതൃകയില്‍ ഉപാസിക്കുന്നു. ഇങ്ങനെ ഉപാസിക്കുന്ന 
മനുഷ്യന്‍ എല്ലാവരുടെയും ആത്മാവായിത്തീരുന്നു. 


18. തത ഉഹ ബാലാകിഃ തുഷ്ണീമാസ 
ഹോവാ ച അജാതശ്രതു ഏതാപന്നു ബാലാകാ ഈ 
ഇത്യേ താവത്‌ ധീതി ഹോവാച ബാലാകിഃ 
ഹോവാച അജാതശ്രതുഃ മൃഷാ വൈ കില മാ സംവാ 
ദയിഷ്ഠാ ബ്രഹ്മ തേ ്രവാണിീതി സ ഹോവാച യോ 
വൈബാലാക ഏതേഷാം പുരുഷാണാം കര്‍ത്താ 
യസ്യ വൈ സ്തത്‌ കര്‍മ സ വൈ വേദിതവ്യ ഇതി 
തത ഉഹ ബാലാകിഃ സമിത്‌ പാണിഃ പ്രതിച്രകം ഉപാ 
യാനീതി തം ഹോവാച അജാതശത്രുഃ പ്രതിലോമ 
രൂപമേവവ തത്‌ സ്യാത്‌ ക്ഷത്രിയോ ്രാഹ്മണമുപ 
നയേത്‌ ഏഹി വ്യേവ ത്വാ ജ്ഞാപയിഷ്യാമീതി തം 
ഹ പാണാവാഭിപദ്യ പ്രവ്രവാജ തന ഹ സുപ്തം പുരു 
ഷമാജഗ്മതുസ്തം ഹ അജാതശ്രുരാമന്ത്രയാം 
ചക്രേബ്യഹന്‍ ബാണ്ഡരവാസഃ സോമരാജന്നിതി സ 
ഉ ഹ തുഷ്ണീമേവ ശിശ്യേ തത ഉഹൈനം യഷ്ട്യാ 
വിചി ക്ഷേപ സ തത ഏവ സമുത്ത്ഥൌ തം ഹോ 
വാച അജാതശത്രു; ക്വൈഷ ഏതദ്ബാലാകേ പുരു 
ഷോ/ ശയിഷ്ട ക്വ ഏതത്‌ അഭൂത്‌ കുത ഏത ദാഗാ 
ഇതി തത ഉ ഹ ബാലാകി ന വിജജേഞ 


തം 


തം 


അതെത്തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ യാതൊന്നും പറഞ്ഞില്ല. അതു 
കണ്ട്‌ അജാതശ്രതു പറഞ്ഞു- അങ്ങയുടെ ബ്രഹ്മജ്ഞാനം 
ഇത്രയേ ഉള്ളോ? ഗാര്‍ഗ്യന്‍ പറഞ്ഞു- ഇത്രയേ ഉള്ളൂ. 
അപ്പോള്‍ അജാതശത്രു പറഞ്ഞു- ആ നിലയില്‍ അങ്ങ്‌ 
(്രഹ്മോപദേശം തരാമെന്നു പറഞ്ഞത്‌ വെറുതെയായി. അങ്ങു 
പറഞ്ഞ ഈ എല്ലാ വ്യക്തികളുടെയും കര്‍ത്താവിനെയാണ്‌ 
അറിയേണ്ടത്‌. അത്‌ കേട്ടതിനെത്തുടര്‍ന്ന്‌ ഗാര്‍ഗ്യന്‍ സമിത്പാ 
ണിയായി ജിജ്ഞാസയോടെ അജാതശത്രുവിനെ സമീപിച്ച്‌ 
ഇങ്ങനെ പറഞ്ഞു- അങ്ങയെ ഗുരുവായി സ്വീകരിക്കാനാണ്‌ 
ഞാന്‍ വന്നത്‌. അതുകേട്ട്‌ രാജാവ്‌ പറഞ്ഞു. ക്ഷത്രിയന്‍ 
ബ്രാഹ്മണനെ ശിഷ്യനായി സ്വീകരിക്കുന്നത്‌ ലോകാചാരവി 
രുദ്ധമാണ്‌ അതിനാല്‍ അങ്ങ്‌ എന്റെ കൂടെ വരുക. ഞാന്‍ 
അങ്ങയ്ക്ക്‌ ബ്രഹ്മജ്ഞാനം കൈവരുത്തിത്തരാം. അതിനെ 
ത്തുടര്‍ന്ന്‌ രാജാവ്‌ ഗാര്‍ഗ്യന്റെ കൈയ്ക്കു പിടിച്ച്‌ കുറെ നടന്ന്‌ 
ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ വീട്ടില്‍ ചെന്ന്‌ അയാളെ വിളി 


ച്ചു. ഹേ, രാജാവായ സോമ, ഹേ ബൃഹന്‍, ഹേ et 
ധാരീ ഇങ്ങനെ അനേകം പ്രാവശ്യം വിളിച്ചിട്ടും ആ വ്യക്തി 
ഉണര്‍ന്നില്ല. അതിനുശേഷം രാജാവ്‌ അവന്റെ മേല്‍ ചൂരല്‍ 
കൊണ്ട്‌ നല്ല അടി കൊടുത്തു. അടികൊണ്ട ഉടന്‍ തന്നെ ആ 
മനുഷ്യന്‍ ഉണര്‍ന്നെഴുന്നേറ്റു. അപ്പോള്‍ അജാതശത്രു ഗാര്‍ഗ്യ 
നോട്‌ പറഞ്ഞു- ഈ പുരുഷന്‍ ചൈതന്യഹീനനായി എവി 
ടെയാണ്‌ ഉറങ്ങിക്കൊണ്ടിരുന്നത്‌? ഏത്‌ ദേശത്താണ്‌ ഉറങ്ങി 
ക്കൊണ്ടിരുന്നത്‌? ഇപ്പോള്‍ ഉണര്‍ന്ന്‌ എവിടെനിന്നും വന്നിരി 
ക്കുന്നു? 

19. തം ഹോവാച അജാതശത്രുഃ യത്രൈഷ ഏതദ്‌ 
ബാലാകേ പുരുഷോ അശയിഷ്ട യത്രൈതദഭുദ്യത 
ഏതദാഗാദിതി ഹിതാ നാമ ഹൃദയസ്യ നാഡ്യോ ഹൃദ 
യാത്‌ പുരീതതമഭിര്രതമ്പന്തി തദ്‌ യഥാ സഹ്രസധാ 
കേശോ വിപാടിത സ്താവദണ്പഃ പിംഗലസ്യ അണി 
മ്നാതിഷ്റന്തി ശുക്സസ്യ കൃഷ്ണസ്യ പീതസ്യ 
ലോഹിതസ്യേതി താസു തദാ ഭവതി യദാ സുപ്തഃ 
സ്വപ്നം ന കംചന പശ്യതി അഥ അസ്മിന്‍ പ്രാണ 
ഏവൈകഥാ ഭവതി തദൈനം വാക്‌ സർവൈഃ നാമഭിഃ 
സഹാപ്യേതി ചക്ഷുഃ സര്‍വൈഃ രൂപൈഃ സഹാപ്യേതി 
ശ്രോരേതം സർവൈഃ ശബ്ദൈഃ സഹാവ്യേതി മനഃ 
സർവൈഃ ധ്യാനൈഃ സഹാവ്യേതി സ യദാ പ്രതിബു 
ധ്യതേ യഥാ അഗ്നേര്‍ജ്വലത സർവാ ദിശോ വിസ്ഫു 
ലിംഗാ വിപ്രതിഷ്ഠറേരന്നൈവമേവ തസ്മാദാത്മന 
പ്രാണാ യഥായതനം വിപ്രതിഷ്ഠന്തേ ്രാണേഭ്യോ 
ദേവാ ദേവേഭ്യോ ലോകാഃ തദ്യഥാ ക്ഷുര ക്ഷുര ധാരേ 
വ ഹിതഃ സ്യാത്‌ വിശ്വംഭരോ വാ വിശ്വംഭരകുലായ 
ഏവ മേവൈഷ പ്രാജ്ഞ ആത്തേദം ശരീരമാത്മാനമ 
നുപ്രവിഷ്ട ആലോമഭ്യഃ ആനഖേഭ്യഃ 

ഗാര്‍ഗൃന്‍ ആ ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം പറയാന്‍ ശക്തനാ 
യില്ല. അദ്ദേഹം ഈ രഹസ്യമറിയാന്‍ അശക്തനായിരുന്നു. 
അപ്പോള്‍ അജാതശത്രു വീണ്ടും പറഞ്ഞു ഇവന്‍ എവിടെ 
യാണ്‌ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും എവിടെയാണ്‌ കിട 
ന്നിരുന്നതെന്നും എവിടെ നിന്നും ഉണര്‍ന്നുവെന്നും സ്ഥാന 
മേതെന്നും ഞാന്‍ പറഞ്ഞുതരാം. ഹൃദയകമലത്തെ സംബ 
ന്ധിക്കുന്ന ഹിത എന്നു പേരുള്ള അനേകം നാഡികള്‍ ഉണ്ട്‌. 
അവ ഹൃദയത്തില്‍ നിന്നും പുറപ്പെട്ട്‌ ശരീരം മുഴുവന്‍ വ്യാപി 
ച്ചിരിക്കുന്നു. അവയുടെ വലിപ്പം ഒരു തലമുടി നാരിന്റെ അറ്റം 
ആയിരമായി അംശിച്ചാലുള്ളതിലും സൂക്ഷ്മമാണ്‌. ആ നാഡി 
കള്‍ പലവിധത്തിലുള്ള സൂക്ഷ്മസാരത്താല്‍ പരിപൂര്‍ണ്ണമാ 
ണ്‌. അവയില്‍ വെളുപ്പ്‌, മഞ്ഞ, ചുവപ്പ്‌, കറുപ്പ്‌ എന്നീ എല്ലാ 
നിറങ്ങളും ഉണ്ട്‌. ഉറങ്ങുന്ന അവസ്ഥയില്‍ വ്യക്തി ഈ നാഡി 
കളില്‍ ലയിച്ചിരിക്കുന്നു. സുഷുപ്തിയുടെ അവസ്ഥയിലും 
മനുഷ്യന്‍ സ്വപ്നം കാണാതിരിക്കുമ്പോള്‍ പ്രാണനില്‍ ലയി 
ച്ചിരിക്കും. അപ്പോള്‍ വാക്ക്‌ അതിന്റെ സര്‍വനാമങ്ങള്‍ സഹി 
തവും നേത്രങ്ങള്‍ സര്‍വരുപങ്ങള്‍ സഹിതവും ചെവി സര്‍വ 
ശബ്ദങ്ങള്‍ സഹിതവും മനസ്സ്‌ സര്‍വചിന്തനീയവിഷയങ്ങള്‍ 
സഹിതവും പ്രാണനില്‍ തന്നെയാണ്‌ സ്ഥിതിചെയ്യുന്നത്‌. മനു 
ഷ്യന്‍ ഉണരുമ്പോള്‍ കത്തിയെരിയുന്ന തീയില്‍ നിന്നും എല്ലാ 
യിടത്തും തീപ്പൊരികള്‍ പരക്കുന്നതുപോലെ പ്രാണനാകുന്ന 


P 


ഡാ 


ആത്മാവില്‍ നിന്നും സര്‍വേന്ദ്രിയങ്ങളും അവയവയുടെ യ ഏവം വേദ യ ഏവം വേദ ഇതി ചുര്‍ത്രോ ധ്യാ K 


സ്ഥാനങ്ങളിലേയ്ക്ക്‌ ഗമിക്കുന്നു. അപ്പോള്‍ അവയുടെ അധി 

ഷ്ഠാതാവായ അഗ്നി മുതലായ ദേവതകള്‍ പ്രാണങ്ങളില്‍നിന്നു 
പ്രത്യക്ഷപ്പെട്ട നാമാദി സര്‍വ വിഷയങ്ങളെയും പ്രകടമാക്കു 
ന്നു. ക്ഷുരകന്‍ തന്റെ കത്തി തന്റെ പെട്ടിയില്‍ അടച്ചുവെച്ചി 

രിക്കുന്നതുപോലെ ദേഹത്തില്‍ സ്ഥിതിചെയ്യുന്ന ഹൃദയത്തില്‍ 
പെരുവിരല്‍ വലിപ്പത്തില്‍ പുരുഷാകൃതിയില്‍ ഈശ്വരന്‍ നിവ 
സിക്കുന്നു. അരണിയില്‍ അഗ്നി നിഗൂഡം വസിക്കുന്നതു 

പോലെ ഈ ശരീരത്തില്‍ ആത്മാവു നഖശിഖാന്തം സര്‍വ്ത്ര 
അപ്രതൃക്ഷരുപത്തില്‍ നിലകൊള്ളുന്നു. 


20. തമേതമാത്മാനമേതമാത്മനോ/ ന്വപശ്യയന്തി 
യഥാ ച ശ്രേഷ്ഠിനം സ്വാഃ തദ്യഥാ ശ്രേഷ്ഠീസ്വര്‍ഭുങ് 
ക്തേ യഥാ വാ സ്വാ ശ്രേഷ്ഠിനം ഭുഞ്ജന്ത്യേവമേ 
വൈഷ പ്രജ്ഞാതൈരാത്മഭിര്‍ ഭുങ്ക്തേ ഏവം വൈ 
തമാത്മാനമേത ആത്മാനോഭുഞ്ജന്തിസ യാവദ്ധവാ 
ഇന്ദ്ര ഏതമാത്മാനം ന വിജജേഞേതാവദേനമസുരാ 
അഭിബഭുവുഃ സ യദാ വിജജേഞ /ഥഹത്വാ 
സുരാന്‍ വിജിത്യ സർവേഷാം ദേവാനാം ശ്രൈഷ്ഠ്യം 
സ്വരാജിമാധിപത്യം പരിയായ തഥോ ഏവൈം വിദ്വാന്‍ 
സര്‍വാന്‍ പാപ്മനോ അപഹത്യ സർവേഷാം 
ഭൂതാനാം ശ്രൈഷ്ഠ്യം സ്വരാജ്യമാധിപത്യം പര്യേതി 


വളരെയേറെ ഗുണമുള്ള ഒരു ധനവാന്റെ ആശ്രിതന്മാര്‍ 
അയാളെ അനുസരിക്കുന്നതുപോലെ വാക്ക്‌ മുതലായ 
സര്‍വേന്ദ്രിയങ്ങളാകുന്ന പ്രാണന്‍ ദേഹത്തില്‍ സ്ഥിതി 
ചെയ്യുന്ന ആത്മാവിനെ അനുഗമിക്കുന്നു. ഒരുധനികന്‍ തന്റെ 
പരിജനങ്ങളോടൊപ്പം സുഖങ്ങള്‍ അനുഭവിക്കുകയും പരിജ 
നങ്ങള്‍ ആ ധനികന്റെ ധനത്തെ അനുഭവിക്കുകയും ചെയ്യു 
മ്പോള്‍ അവര്‍ ധനികനെത്തന്നെയാണനുഭവിക്കുന്നത്‌. അതു 
പോലെ ആത്മാവ്‌ വാക്ക്‌ മുതലായവയോടൊപ്പം അവയുടെ 
പ്രവര്‍ത്തനങ്ങള്‍ അനുഭവിക്കുകയും അതുപോലെ വാക്കു 
മുതലായവ ആത്മാവിനെ അനുഭവിക്കുകയും ചെയ്യുന്നു. ദേവ 
രാജാവായ ഇന്ദ്രന്‍ ആത്മാവിനെ അറിയുന്നതു വരെ ദൈത്യ 
ന്മാരില്‍ നിന്നുള്ള പരാജയത്തിനിരയായിരുന്നു. എന്നാല്‍ 
ആത്മാവിനെ അറിഞ്ഞ തോടെ അദ്ദേഹം ദൈത്യന്മാരെ സംഹ 
രിക്കുകയും സ്വര്‍ഗ്ഗരാജ്യം വീണ്ടെടുത്ത്‌ ദേവന്മാരില്‍ 
ശ്രേഷ്ഠത്വം നേടുകയും ചെയ്തു. അതുപോലെ ആത്മാവി 
നെപ്പറ്റി അറിയുന്ന ജ്ഞാനി തന്റെ സര്‍വപാപങ്ങളും നശി 
പ്പിച്ച്‌ സകല ജീവികളിലും ശ്രേഷ്ഠനായി സര്‍വാധിപതിയായി 
ഭവിക്കുന്നു. ഇങ്ങനെ അറിയുന്നവര്‍ക്ക്‌ മുമ്പ്‌ സൂചിപ്പിച്ച 
എല്ലാ ഫലങ്ങളും ലഭിക്കാനിടയാകുന്നു. 


കനഷീതക്രീബ്രാഹ്മണോപനിഷത്ത്‌ അവസാനിച്ചു. 


EE 


ഒരരുത്ത്ത്യോപണ്ഷഘത്ത്‌ 


ന 


SS 


ഈ ഉപനിഷത്ത്‌ കൃഷ്ണയജൂര്‍ വേദീയതൈത്തീരിയ 
ശാഖയുടെ അന്തര്‍ഗതമായ തൈത്തീരിയാരണ്യകത്തിന്റെ 
അംഗമാകുന്നു. തൈത്തിരീയാരണ്യകത്തിന്‌ പത്തദ്ധ്യാ 
ങ്ങളുണ്ട്‌. അവയില്‍ ഏഴ്‌, എട്ട്‌, ഒന്‍പത്‌ ഈ അദ്ധ്യായങ്ങളെ 
തൈത്തിരീയുപനിഷത്ത്‌ എന്നു പറയുന്നു. 


ശാന്തിപാഠം 


ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവ 
ത്വര്യ മാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ 
വിഷ്ണുരുരുരകമഃ നമോ ബ്രഹ്മാണേ. നമസ്തേ 
വായോ. ത്വമേവ്രപതൃക്ഷം ്രഹ്മാസി. ത്വാമേവ 
പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി. ഭൂതം വദിഷ്യാമി. സത്യം 
വദിഷ്യാമി. തന്മാവതു. തദ്വക്താരമവതു. അവതു മാം. 
അവതു വക്താരം. 


ഓം ശാന്തിഃ! ശാന്തിഃ!! ശാന്തിഃ!!! 


ഇതിന്റെ അര്‍ത്ഥം പ്രഥമാനുവാകത്തില്‍ ആദ്യം കൊടുത്തി 
രിക്കുന്നു. 


ശിക്ഷ വല്ലി 
പ്രഥമാനുവാകം 


ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യ 
മാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരു 
രു്രമഃ നമോ ബ്രഹ്മണേ. നമസ്തേ വായോ. 
ത്വാമേവപ്രത്യക്ഷം ബ്രഹ്മാസി. ത്വാമേവ പ്രത്യക്ഷം 
ബ്രഹ്മ വദിഷ്യാമി. ഭൂതം വദിഷ്യാമി. സത്യം വദിഷ്യാ 
മി. തന്മാവതു. തദ്വക്താരമവതു. അവതുമാം അവതു 
വക്താരം. ഓം ശാന്തിഃ! ശാന്തിഃ!! ശാന്തിഃ!!! 
I 


ന 


ഈ പ്രഥമാനുവാകത്തില്‍ ഭിന്നഭിന്ന ശക്തികളുടെ അധി 
ഷ്ഠാതാവായ പരബ്രഹ്മ പരമേശ്വരനെഭിന്നങ്ങളായ നാമങ്ങ 
ളിലും രൂപങ്ങളിലും സ്തുതിച്ചുകൊണ്ട്‌ അദ്ദേഹത്തോടു 
പ്രാര്‍ത്ഥിക്കുന്നുഃ ആധിദൈവികവും ആദ്ധ്യാത്മികവും ആദ്ധ്യാ 
ത്മികവും ആധിഭാതികവുമായ ശക്തിയുടെ രൂപത്തിലും 
അതേപോലെ അവയുടെ അധിഷ്ഠാതാക്കളായ മിത്രന്‍, വരു 
ണന്‍ മുതലായ ദേവതകളുടെ രൂപത്തിലും യാതൊന്ന്‌ അഖി 
ലത്തിന്റേയും ആത്മാവ്‌ അന്തര്യാമിയായ പരമേശ്വര 
നായിരിക്കുന്നുവോ അദ്ദേഹം എല്ലാ പ്രകാരത്തിലും നമുക്കു 
കല്ല്യാണമയനായിരിക്കണേ. നമ്മുടെ ഉന്നതിയുടെ മാര്‍ഗ്ഗങ്ങ 
ളില്‍ യാതൊരു വിധത്തിലുള്ള വിഘ്ന ങ്ങളും സംഭവിക്കു 
വാന്‍ അനുവദിക്കാതിരിക്കണേ. എല്ലാത്തിന്റേയും അന്തര്യാ 
മിയായ ആ ബ്രഹ്മത്തെ നമസ്്‌ക്കരിക്കുന്നു. 


ഇപ്രകാരം പരമാത്മാവിനോടു ശാന്തിക്കായി പ്രാര്‍ത്ഥിച്ചിട്ട്‌ 
സൂത്രാത്മാവ്‌ പ്രാണന്റെ രൂപത്തില്‍ സമസ്തജീവികളിലും 
വ്യാപിച്ചിരിക്കുന്ന ആ പരമേശ്വരനെ വായുവിന്റെ നാമത്തോ 
ടുകൂടി സ്തുതിക്കുന്നു. ഹേസര്‍വ്വശക്തിമാനും അഖിലത്തി 
ന്റേയും പ്രാണസ്വരൂപനും വായുമയനുമായ പരമേശ്വരാ, 
അങ്ങയെ നമസ്‌ക്കരിക്കുന്നു. അങ്ങുതന്നെ എല്ലാപ്രാണികളു 
ടേയും പ്രാണസ്വരൂപമായ പ്രത്യക്ഷബ്രഹ്മ ആകുന്നു. അതി 
നാല്‍ ഞാന്‍ അങ്ങയെ പ്രത്യക്ഷ്രബഹ്മത്തിന്റെ നാമത്തില്‍ 
വിളിക്കും; “ഭൂത” നാമത്തിലും ഞാനങ്ങയെ സംബോധന 
ചെയ്യും. എന്തുകൊണ്ടെന്നാല്‍ എല്ലാ പ്രാണികളേയും സംബ 
ന്ധിച്ച്‌ അത്‌ മംഗളകാരിയായ നിയമമാകുന്നു. അങ്ങനെയുള്ള 
നിയമരൂപമായ ഭൂതത്തിന്റെ അധിഷ്ഠാനം അങ്ങു തന്നയാണ 
ല്ലോ. അതുപോലെ ഞാന്‍ അങ്ങയെ “സത്യ” മന്നപേരിലും 
സംബോധന ചെയ്യും. എന്തുകൊണ്ടെന്നാല്‍ സത്യ (യഥാര്‍ത്ഥ 
ഭാഷണം) ത്തിന്റെ അധിഷ്ഠാന ദേവതയും അങ്ങുതന്നെയാ 
ണല്ലൊ. സര്‍വ്വവ്യാപിയും അന്തര്യാമിയുമായ ആ പരമേശ്വരന്‍ 
എനിക്കു സദാചരണവും അതുപോലെ സത്‌ ഭാഷണവും സദ്‌ 
വിദ്യ ഗ്രഹിക്കുന്നതിനുള്ള ശക്തിയും പ്രദാനം ചെയ്ത്‌ ഈ 
ജനനമരണരൂപമാകുന്ന സംസാരച്ക്രത്തില്‍ നിന്നും എന്നെ 
രക്ഷിക്കട്ടെ. കൂടാതെ, എന്റെ ആചാര്യന്‌ ഇവയെല്ലാം ഉപദേ 
ശിച്ചുകൊടുത്ത്‌ എല്ലായിടത്തും ആ സത്യത്തെ പ്രചരിപ്പിക്കു 
ന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്ത്‌ അദ്ദേഹത്തെ രക്ഷിക്ക 
ട്ടെ. “ഇവിടെ എന്നെ രക്ഷിക്കട്ടെ” “വക്താവിനെ രക്ഷിക്കട്ടെ” - 
എന്നീ വാക്യങ്ങളെ ആവര്‍ത്തിച്ചു പറയുന്നത്‌ ശാന്തിപാഠ 
ത്തിന്റെ സമാപ്തിയെ സൂചിപ്പിക്കുന്നു. 


ഓം ശാന്തിഃ, ശാന്തിഃ, ശാന്തിഃ - ഇപ്രകാരം മൂന്നുവട്ടം പറ 
യുന്നതിനുള്ള കാരണം ആധിഭാതികം, ആധിദൈവികം 
ആദ്ധ്യാത്മികം - എന്നീ മൂന്നു പ്രകാരത്തിലും സംഭവിക്കാ 
വുന്ന എല്ലാ വിഘ്നങ്ങളുടേയും സര്‍വ്വനാശം സംഭവിക്കട്ടെ 
എന്നുള്ളതാണ്‌. ഭഗവാന്‍ ശാന്തിസ്വരൂപനാകുന്നു. അതിനാല്‍ 
അദ്ദേഹത്തിന്റെ സ്മരണമാത്രയില്‍ത്തന്നെ എല്ലാ പ്രകാരത്തി 
ലുമുള്ള ശാന്തി നിശ്ചിതമാകുന്നു. 


ദ്വിതീയാനുവാകം 


ശിക്ഷാം വ്യാഖ്യാസ്യാമഃ, വര്‍ണ്ണഃ സ്വരഃ. മാത്രാ 
ബലം. സാമ സംതാനഃ. ഇത്യുക്തഃ ശിക്ഷാധ്യായഃ. 


ഈ മന്ത്രത്തില്‍ വേദോച്ചാരണത്തിന്റെ ക: 
വര്‍ണ്ണിക്കുന്നതിനു പ്രതിജ്ഞ ചെയ്തുകൊണ്ട്‌ അവയുടെ 
സങ്കേത മാത്രയെ കുറിക്കുന്നു. അക്കാലത്ത്‌ ഏതെങ്കിലും 
ശിഷ്യന്‍ പരമാത്മാവിന്റെ രഹസ്യവിദ്യയുടെ ജിജ്ഞാസുവാ 
യിത്തീരുകയാണെങ്കില്‍ അവന്‍ ഈ നിയമങ്ങളെ നേരത്തേ 
തന്നെ പൂര്‍ണ്ണമായും ഗ്രഹിച്ചിരിക്കുന്നവനായിരിക്കണം. അതി 
നാല്‍ അവനെ ശ്രദ്ധാലുവാക്കുന്നതിന്‌ അടയാള പ്രകടനങ്ങള്‍ 
തന്നെ ആവശ്യമായിരുന്നു. മനുഷ്യര്‍ക്ക്‌ ഓരോ വാക്കുകളു 
ടേയും ഉച്ചാരണത്തില്‍ ശ്രദ്ധയോടുകൂടി സംസാരിക്കുന്നതി 
നുള്ള അഭ്യാസം സിദ്ധിക്കണം എന്നുള്ളതാണ്‌ ഈ സങ്കേത 
ങ്ങളുടെ ഭാവം എന്നു പ്രതീതമാകുന്നു. എന്നാല്‍ ലാകികശ 
ബ്ദങ്ങളില്‍ നിയമങ്ങളെ പാലിക്കുവാന്‍ കഴിയുന്നില്ലെങ്കില്‍ 
കുറഞ്ഞപക്ഷം വേദമന്ത്രങ്ങളുടെ ഉച്ചാരണമെങ്കിലും അവശ്യം 
ശിക്ഷണമനുസരിച്ചായിരിക്കണം. ക, ഖ മുതലായ വ്യഞ്ജന 
വര്‍ണ്ണങ്ങളിലും അ, ആ മുതലായ സ്വരവര്‍ണ്ണങ്ങളും സ്പഷ്ട 
മായിത്തന്നെ ഉച്ചരിക്കണം. ദന്ത്യമായ “സ്‌” യുടെ സ്ഥാനത്തില്‍ 
താലവ്യമായ “ശ' അഥവാ “ഷ്‌” യുടെ ഉച്ചാരണം നടത്തുവാന്‍ 
പാടില്ല. “വ” യുടെ സ്ഥാനത്ത്‌ “ബ്‌ എന്നും ഉച്ചരിക്കുവാന്‍ പാടി 
ല്ല. ഇപ്രകാരം തന്നെ മറ്റു വര്‍ണ്ണങ്ങളുടെ ഉച്ചാരണത്തിലും 
പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. ഇതുപോലെതന്നെ 
സംസാരിക്കുന്ന സമയം, ഏതുവര്‍ണ്ണത്തെ ഏതു സ്ഥാനത്ത്‌ 
എന്തു ഭാവം പ്രകടിപ്പിക്കുന്നതിന്‌ ഉച്ചസ്വരത്തില്‍ ഉച്ചരിക്കുന്നത്‌ 
ഉചിതമായിരിക്കുമോ ഏതിനെ മധ്യസ്വരത്തിലും ഏതിനെ 
നിമ്നസ്വരത്തിലും ഉച്ചരിക്കുന്നത്‌ ഉചിതമായിരിക്കുമോ - 
അതെല്ലാം പൂര്‍ണ്ണമായി ശ്രദ്ധിച്ച്‌ യഥോചിതമായ സ്വരത്തില്‍ 
സംസാരിക്കണം. വേദമന്ത്രങ്ങളുടെ ഉച്ചാരണത്തില്‍ ഉദാത്ത 
ങ്ങളായ സ്വരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും എവിടെ ഏതു 
സ്വരം വേണമോ അതിനെപ്പറ്റിയുള്ള യഥാര്‍ത്ഥജ്ഞാനം ഉണ്ടാ 
യിരിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ മന്ത്രങ്ങളില്‍ സ്വരവ്യത്യാസം ഉണ്ടാകുന്നതില്‍നിന്നും 
അവയുടെ അര്‍ത്ഥം മാറിവരും. അതുപോലെ അശുദ്ധസ്വര 
ങ്ങളെ ഉച്ചരിക്കുന്നവന്‍ അനിഷ്ടതയെ സ്വീകരിക്കേണ്ടതായും 
വരുന്നു. ഗ്രസ്വം, ദീര്‍ഘം, പ്ളുതം ഇപ്രകാരം മാത്രകളുടെ 
വ്യത്യാസം മനസ്സിലാക്കി യഥോചിതം ഉച്ചാരണം നടത്തണം. 
എന്തുകൊണ്ടെന്നാല്‍ ഹ്രസ്വത്തിന്റെ സ്ഥാനത്ത്‌ ദീര്‍ഘവും 
ദീര്‍ഘത്തിന്റെ സ്ഥാനത്തു ഫ്രസ്വവുമാക്കി ഉച്ചരിക്കുന്നതു 
കൊണ്ട്‌ അര്‍ത്ഥത്തില്‍ വലുതായ അന്തരം സംഭവിക്കുന്നു. 
“സിത്‌ യും “സീത്‌ യും പോലെതന്നെ. ബലത്തിന്റെ അര്‍ത്ഥം 
പ്രയത്നം, വര്‍ണ്ണങ്ങളെ ഉച്ചരിക്കുമ്പോള്‍ അതിന്റെ ധ്വനിയെ 
വ്യക്തമാക്കുന്നതില്‍ ഉണ്ടാകുന്ന പ്രയാസത്തെ പ്രയത്നം 
എന്നു പറയുന്നു. പ്രയത്നം രണ്ടുവിധത്തിലുണ്ട്‌; ആഭ്യന്തരവും 
ബാഹ്യവും. ആഭ്യന്തരത്തിന്‌ അഞ്ചും ബാഹ്യത്തിന്‌ പതി 
നൊന്നും ഭേദങ്ങളുണ്ടെന്ന്‌ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 
സ്പൃഷ്ടം, ഈഷത്സ്പൃഷ്ടം, വിവൃതം, ഈഷത്‌ വിവൃതം, 
സംവൃതം - ഇവ ആഭ്യന്തരങ്ങളായ പ്രയത്നങ്ങളാകുന്നു. വിവാ 
ര, സംവാര, ശ്വാസ, നാദ, ഘോഷ, അഘോഷ, അല്പപ്രാണ, 
മഹാപ്രാണ, ഉദാത്ത, അനുദാത്ത, സ്വരിതങ്ങള്‍ ബാഹ്യപ്രയ 
ത്നങ്ങളും ആകുന്നു. ഉദാഹരണത്തിനു “ക' മുതല്‍ “മ' വരെ 
യുള്ള അക്ഷരങ്ങളുടെ ആഭ്യന്തരപ്രയത്നം സ്പൃഷ്ടം ആകു 
ന്നു. എന്തുകൊണ്ടെന്നാല്‍ കണ്ഠം ആദിയായ സ്ഥാനങ്ങളില്‍ 


P 


പ്രാണവായുവിന്റെ സ്പര്‍ശനംകൊണ്ടും ഇവയുടെ ഉച്ചാരണം 
സംഭവിക്കുന്നു. “ക” യുടെ ബാഹ്യപ്രയത്നം വിവാരം, ശ്വാസം, 
അഘോഷം, അല്പപ്രാണം ഇവയാണ്‌. ഈ വിഷയത്തിന്റെ 

വിശദജ്ഞാനത്തിന്‌ വ്യാകരണം നോക്കണം. വര്‍ണ്ണങ്ങളുടെ 

സമവൃത്തിയോടുകൂടിയ ഉച്ചാരണം അഥവാ സാമഗാന 

ത്തിന്റെ രീതിതന്നെ സാമം ആകുന്നു. അതിനെപ്പറ്റിയുള്ള 

അറിവും തദനുസരണമായ ഉച്ചാരണവും അത്യന്തം ആവശ്യ 

മാകുന്നു. സംതാനത്തിന്റെ അര്‍ത്ഥം സംഹിത എന്നാണ്‌. 

സന്ധി, സ്വരം, വ്യജ്ഞനം, വിസര്‍ഗ്ഗം, അനുസ്വാരം മുതലാ 

യവ അതാതിന്റെ പരവര്‍ത്തികളായ വര്‍ണ്ണങ്ങളുടെ സംയോ 

ഗംകൊണ്ട്‌ പലയിടങ്ങളിലും നൂതനരൂപം പ്രാപിക്കുന്നു. ഈ 
സംയോഗജനിതങ്ങളായ വികൃതിഭാവങ്ങളെ “സന്ധി” എന്നു 

പറയുന്നു. ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്തില്‍ സന്ധി പ്രയോ 
ഗിച്ചിട്ടുണ്ടെങ്കില്‍ അവിടെ വര്‍ണ്ണവികാരം ഉണ്ടാകുന്നില്ല. 

എങ്കില്‍ അതിനെ പ്രകൃതിഭാവം എന്നു പറയുന്നു. ചുരുക്ക 

ത്തില്‍ വര്‍ണ്ണങ്ങളുടെ ഉച്ചാരണത്തില്‍ മേല്‍പ്പറഞ്ഞ ആറു നിയ 
മങ്ങളേയും പാലിക്കണം. 


തൃതീയാനുവാകം 


സംബന്ധം - ഇനി ആചാര്യന്‍ തന്റെയും ശിഷ്യന്റെയും അഭ്യു 
ദയത്തെ പ്രകടമാക്കിക്കൊണ്ട്‌ സംഹിതാ വിഷയകമായ ഉപാ 
സനാവിധി ആരംഭിക്കുന്നു - 


സഹ ന യശഃ. സഹ ന ബ്രഹ്മവര്‍ച്ച സം. 
അഥാതഃ സംഹിതായാ ഉപനിഷദം വ്യാഖ്യാസ്യാമഃ. 
പഞ്ചസ്വധികരണേഷു. അധിലോകമധിജ്യോതിഷമധി 
വിദ്യമധി പ്രജമദ്ധ്യാത്മം. താ മഹാസംഹിതാ ഇത്യാ 
ചക്ഷതേ. അഥാധിലോകം. പൃഥിവീ പൂര്‍വ്വരൂപം. 
ദൃയരുത്തരരൂപം. ആകാശഃ സന്ധിഃ. വായുഃ സന്ധാ 
നം. ഇത്യധിലോകം. 


ഈ അദ്ധ്യായത്തില്‍ ആദ്യമായി സമദര്‍ശിയായ ആചാ 
ര്യന്‍ വഴി തനിക്കു വേണ്ടിയും ശിഷ്യനുവേണ്ടിയും യശസ്സി 
ന്റേയും തേജസ്സിന്റേയും വൃദ്ധിക്കുള്ള ഉദ്ദേശത്തോടുകൂടി 
ശുഭാകാംക്ഷ പ്രകടിപ്പിക്കുന്നു. നമുക്കും നമ്മുടെ ശ്രദ്ധാലുവും 
വിനയവാനുമായ ശിഷ്യനും ജ്ഞാനത്തില്‍നിന്നും ഉപാസന 
യില്‍ നിന്നും ലഭ്യമാകുന്ന യശസ്സും ബ്രഹ്മതേജഃപ്രാപ്തിയും 
ഉണ്ടാകട്ടെ. അതിനുശേഷം സംഹിതാവിഷയകമായി ഉപനിഷ 
ത്തിനെ വ്യാഖ്യാനിക്കുന്നതിനു പ്രതിജ്ഞ ചെയ്തുകൊണ്ട്‌ 
അതിനെ നിരൂപണം ചെയ്യുന്നു. വര്‍ണ്ണങ്ങളിലുണ്ടാകുന്ന 
സന്ധിയെ “സംഹിത” എന്നു പറയുന്നു. ആ സംഹിതതന്നെ 
വ്യാപകരൂപം ധരിച്ച്‌ ലോകം മുതലായവയെ സ്വന്തം വിഷയ 
ങ്ങളാക്കുമ്പോള്‍ അതിനെ “മഹാസംഹിത' എന്നു പറയുന്നു. 
സംഹിത അഥവാ സന്ധി അഞ്ചുപ്രകാരത്തിലുണ്ട്‌ - സ്വരം, 
വ്യഞ്ജനം, സ്വാദി, വിസര്‍ഗ്ഗം, അനുസ്വാരം. ഇവതന്നെ സന്ധി 
യുടെ അധിഷ്ഠാനമാകുന്നതുകൊണ്ട്‌ പഞ്ചസന്ധിയെന്നപേ 
രില്‍ പ്രസിദ്ധമായിത്തീര്‍ന്നിരിക്കുന്നു. ഈ സന്ധികള്‍ക്ക്‌ 
അഞ്ച്‌ ആശ്രയങ്ങളുണ്ടെന്നത്‌ ഒരു വസ്തുതയാണ്‌. ഇതുപോ 
ലെതന്നെ പൂര്‍വ്വോക്തമായ മഹാസംഹിതയ്ക്കും അഥവാ മഹാ 
സന്ധിക്കും അഞ്ച്‌ ആശ്രയങ്ങളുണ്ട്‌ - അത്‌ ലോകം, ജ്യോതി 
സ്സ്‌, വിദ്യ, പ്രജാ, ആത്മാവ്‌ ഇവയാകുന്നു. എങ്ങനെ വര്‍ണ്ണങ്ങ 


ളില്‍ സന്ധി ദര്‍ശിക്കപ്പടുന്നുവോ അങ്ങനെതന്നെ ഈ ലോകാ 
ദികളിലും സംഹിതാദൃഷ്ടി വെയ്ക്കണമെന്നു താല്പര്യം. അത്‌ 
എപ്രകാരമാണോ അപ്രകാരം ഇക്കാര്യം മനസ്സിലാക്കപ്പെടണം. 
ഓരോ സന്ധിക്കും നാലുഭാഗങ്ങള്‍ വീതമുണ്ട്‌ - പൂര്‍വ്വവര്‍ണ്ണം, 
പരവര്‍ണ്ണം, രണ്ടിന്റെയും കൂടിയുള്ള രൂപം തഥാ രണ്ടിന്റെയും 
സംയോജകനിയമം. ഇതുപോലെതന്നെ യാതൊരു ലോകം 
ആദിയില്‍ സംഹിതാദൃഷ്ടിയെപ്പറ്റി കാണിച്ചുതന്നുവോ 
അതിനും നാലു വിഭാഗങ്ങള്‍ ഉണ്ടാകും; - പൂര്‍വ്വരൂപം, ഉത്തര 
രൂപം, സന്ധി (രണ്ടുംകൂടി ചേരുമ്പോഴുണ്ടാകുന്ന രൂപം) 
സംധാനം (സംയോജകം). 


ഈ മന്ത്രത്തില്‍ ലോകവിഷയകമായ സംഹിതാദൃഷ്ടി 
യുടെ നിരൂപണം നടത്തപ്പെട്ടിരിക്കുന്നു. പൃഥ്വി അതായത്‌ ഈ 
ലോകം തന്നെ പൂര്‍വ്വരൂപമാകുന്നു. ലോകവിഷയകമായ മഹാ 
സംഹിതയില്‍ പൂര്‍വ്വ വര്‍ണ്ണത്തിന്റെ സ്ഥാനത്ത്‌ പൃഥ്വിയെ 
കാണണം എന്നുതാല്പര്യം. ഇതുപോലെതന്നെ സര്‍ഗ്ഗവും 


സംഹിതയുടെ ഉത്തരരുപം (പരവര്‍ണ്ണം) ആകുന്നു. ആകാശം 
(അന്തരീക്ഷം) തന്നെ. ഈ രണ്ടിന്റെയും സന്ധിയും വായു 
ഇവയുടെ സന്ധാനവും (സംയോജകം) ആകുന്നു. എങ്ങനെ 
പൂര്‍വ്വവും ഉത്തരവുമായ വര്‍ണ്ണങ്ങള്‍ സന്ധിയില്‍ ചേര്‍ന്ന്‌ 
ഒന്നായിത്തീരുന്നുവോ അങ്ങനെതന്നെ പ്രാണവായുമൂലം 
പൂര്‍വ്വവര്‍ണ്ണസ്ഥാനീയമായ ഈ ഭൂതലത്തിലെ പ്രാണി ഉത്തര 
വര്‍ണ്ണസ്ഥാനീയമായ സ്വര്‍ഗ്ഗലോകവുമായി ചേര്‍ക്കപ്പെടുന്നു 
(സംബന്ധപ്പെടുത്തുന്നു). 


ഈ വര്‍ണ്ണനയില്‍ ഇഷ്ടമുള്ള ലോക ത്തിന്റെ 
പ്രാപ്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഫല 
ശ്രുതിയില്‍ ഈ വിദ്യ അറിയുന്നതുകൊണ്ടുള്ള ഫലം സ്വര്‍ഗ്ഗ 
ലോകവുമായി ബന്ധപ്പെട്ടുപോവുക എന്നു പറഞ്ഞിരിക്കുന്നു. 
എന്നാല്‍ ഈ വിദ്യയുടെ പരമ്പര നഷ്ടപ്പെട്ടു പോയതു 
കാരണം ആംഗ്യരൂപത്തിലുള്ള വര്‍ണ്ണനകളില്‍നിന്നും എപ്ര 
കാരം ഏതുലോകത്തെ പ്രാപിക്കുവാന്‍ കഴിയും എന്നു മന 
സ്സിലാക്കുവാന്‍ സാധ്യമല്ല എന്ന്‌ ഒരനുമാനം ഇവിടെ ഉണ്ടാകു 
ന്നു. ലോകങ്ങളുടെ പ്രാപ്തിയില്‍ പ്രാണനു പ്രാധാന്യമു 
ണ്ടെന്നു മാത്രം മനസ്സിലാകുന്നു. പ്രാണന്‍ വഴിയായിത്തന്നെ 
മനസ്സോടും ഇന്ദ്രിയങ്ങളോടുംകൂടി ജീവാത്മാവിന്റെ പ്രത്യേക 
ലോകങ്ങളിലേക്കുള്ള ഗമനം നടക്കുന്നു. ഇക്കാര്യം ഉപനിഷ 
ത്തുകളില്‍ പലയിടത്തും പറഞ്ഞിരിക്കുന്നു. എന്നാല്‍ പൃഥ്വി 
ആദ്യ വര്‍ണ്ണമെന്നും ദ്യുലോകം രണ്ടാമത്തെ വര്‍ണ്ണമെന്നും 
അതുപോലെ ആകാശം സന്ധി (ഇവയുടെ സംയുക്തരൂപം) 
എന്നും ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. (ഈ കഥനത്തിന്റെ ശരി 
യായ ആശയം എന്താണെന്നു മനസ്സിലാകുന്നില്ല.) 


അഥാധിജ്യയതിഷം. അഗ്നിഃ പൂര്‍വ്വരൂപം. ആദിത്യ 
ഉത്തരരൂപം. ആപഃ സന്ധിഃ വൈദ്യുതഃ സന്ധാനം. 
ഇത്യധിജ്യയതിഷം. 


അഗ്നി ഈ ഭൂതലത്തില്‍ സുലഭമാണ്‌. അതിനാല്‍ അതിനെ 
സംഹിതയുടെ പൂര്‍വ്വവര്‍ണ്ണമെന്നു കരുതുന്നു. സൂര്യന്‍ 
ദ്യുലോകത്തില്‍ പ്രകാശിക്കുന്നു. അതിനാല്‍ അതിനെ ഉത്തര 
രൂപ (പരവര്‍ണ്ണ) മെന്നു പറയുന്നു. ഇവ രണ്ടില്‍ നിന്നും ഉത്ഭ 
വിച്ചതുകാരണം മേഘം തന്നെ സന്ധിയും അതുപോലെ 


P 


YP 


വൈദ്യുതശക്തിതന്നെ ഹേതുവും (സന്ധാനം) ആയി പറയപ്പെ 
ടുന്നു. 


ഈ മന്ത്രത്തില്‍ ജ്യോതിര്‍വിഷയക സംഹിതയെ വര്‍ണ്ണി 
ച്ചിട്ട്‌ ജ്യോതിസ്സുകളുടെ സംയോഗത്തില്‍നിന്നും നാനാപ്രകാ 
രത്തിലുള്ള ഭാതിക വസ്തുക്കളുടെ പ്രകാശനങ്ങളും അവ 
യുടെ വിജ്ഞാന രഹസ്യവും മനസ്സിലാക്കുന്നു. ആ ജ്യോതി 
സ്സുകളുടെ സംബന്ധത്തില്‍ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഭോഗ്യപ 
ദാര്‍ത്ഥങ്ങള്‍ക്ക്‌ ജലത്തിന്റെ നാമം കൊടുക്കപ്പെടുകയും അവ 
യെല്ലാത്തിന്റേയും ഉല്‍പ്പത്തിയില്‍ വിദ്യുത്തിനെ സംയോജ 
കമെന്നു പറയപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
ഇക്കാലത്തുള്ള വൈജ്ഞാനികര്‍ വൈദ്യുതി സംബന്ധത്തില്‍ 
നിന്നും നാനാവിധത്തിലുള്ള ഭതികവികാസങ്ങള്‍ പ്രകടമാക്കി 
ക്കാണിക്കുന്നു. വേദങ്ങളില്‍ ഈ ഭാതികോന്നതിക്കായുള്ള 
സാധനയും നന്നായുപദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന്‌ ഇതില്‍ 
നിന്നും വ്യക്തമാകുന്നു; എന്നാല്‍ പരമ്പര നശിച്ചുപോയതു 
കാരണം അതിനെ ഗ്രഹിച്ചിട്ടുള്ളവരും, ഗ്രഹിപ്പിക്കുവാന്‍ കഴി 
വുള്ളവരും ദുര്‍ല്ലഭമായിത്തീര്‍ന്നിരിക്കുന്നു. 


അഥാധിവിദ്യം. ആചാര്യഃ പൂര്‍വ്വരൂപം. അന്തേവാസ്യുത്ത 
രരൂപം. വിദ്യാഃ സന്ധിഃ. പ്രവചനം സന്ധാനം. ഇത്യധി വിദ്യം. 


ഈ മന്ത്രത്തില്‍ വിദ്യയെ സംബന്ധിച്ചു സംഹിതാ വീക്ഷ 
ണത്തിലുള്ള ഉപദേശം കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഇതുവഴി 
യായി വിദ്യാപ്രാപ്തിക്കുള്ള രഹസ്യം മനസ്സിലാക്കപ്പെടുന്നു. 
എപ്രകാരം വര്‍ണ്ണസന്ധിയില്‍ ഒന്ന്‌ പൂര്‍വ്വവര്‍ണ്ണവും മറ്റൊന്ന്‌ 
പരവര്‍ണ്ണവുമായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഇവിടെ 
വിദ്യാരൂപസംഹിതയില്‍ ഗുരുവാകട്ടെ പൂര്‍വ്വ വര്‍ണ്ണവും ഭക്തി 
വിനയത്തോടുകൂടി ഗുരുവിനെ സേവിക്കുന്ന വിദ്യാഭിലാഷി 
യായ ശിഷ്യന്‍ പരവര്‍ണ്ണവുമാകുന്നു. അതുപോലെ സന്ധി 
യില്‍ രണ്ടുവര്‍ണ്ണങ്ങളുടെ സംയോഗം കൊണ്ട്‌ എങ്ങിനെ മൂന്നാ 
മതായി ഒരു പുതിയ വര്‍ണ്ണമുണ്ടാകുന്നുവോ അതേപ്രകാരം 
ഗുരുവിന്റേയും ശിഷ്യന്റേയും സംബന്ധത്തില്‍ നിന്നുത്ഭവി 
ക്കുന്ന - വിദ്യ ജ്ഞാനംതന്നെ - ഇവിടെ സന്ധിയാകുന്നു. ഈ 
വിദ്യാരൂപസന്ധി പ്രകടമാകുന്നതിനുള്ള കാരണമാണു പ്രവച 
നം. ഗുരുവിന്റെ ഉപദേശവും ശിഷ്യന്റെ ശ്രദ്ധാപൂര്‍വ്വമുളള ശ്രവ 
ണവും ഗ്രഹണവും - തന്നെ സന്ധാനം ആകുന്നു. യാതൊരു 
ത്തന്‍ ഈ രഹസ്യം മനസ്സിലാക്കി വിദ്വാനായ ഗുരുവിനെ 
സേവിക്കുന്നുവോ അവന്‍ തീര്‍ച്ചയായും വിദ്യയെ പ്രാപിച്ചിട്ട്‌ 
ജ്ഞാനിയായിത്തീരുന്നു. 


അഥാധിപ്രജം. മാതാ പൂര്‍വ്വരുപം, പിതോത്തരരൂപം. 
പ്രജാ സന്ധിഃ. പ്രജനനം സന്ധാനം. ഇത്യധിപ്രജം. 


ഈ മന്ത്രത്തില്‍ സംഹിതാരൂപത്തില്‍ പ്രജാവര്‍ണ്ണനം നട 
ത്തിയിട്ട്‌ സന്താനപ്രാപ്തിക്കുള്ള രഹസ്യം മനസ്സിലാക്കുന്നു. 
ഈ പ്രജാവിഷയസംഹിതയില്‍ മാതാവാകട്ടെ പൂര്‍വ്വവര്‍ണ്ണവും 
പിതാവ്‌ പരവര്‍ണ്ണവുമാകുന്നു. രണ്ടു വര്‍ണ്ണങ്ങളുടെ സന്ധി 
യില്‍നിന്നും ഒരു പുതിയ വര്‍ണ്ണം ഉണ്ടാകുന്നതുപോലെ മാതാ 
വിന്റെയും പിതാവിന്റെയും സംയോഗത്തില്‍ നിന്നും ഉത്ഭവി 
ക്കുന്ന സന്താനംതന്നെ ഈ സംഹിതയില്‍ രണ്ടിന്റെയും 
സന്ധി (സംയുക്ത സ്വരൂപം) ആകുന്നു. അതുപോലെ ജുതു 


K 


കാലത്തില്‍ ശാസ്ത്രവിധിയനുസരിച്ചു യഥോചിതം നിയമ 
രമായി മാതാപിതാക്കള്‍ സന്താനോല്പാദനോദ്ദേശത്തോടുകൂടി 
നടത്തപ്പെടുന്ന സഹവാസം തന്നെ സന്ധാനം (സന്താനോല്‍പ്പ 
ത്തിയുടെ കാരണം) ആകുന്നു. യാതൊരുത്തന്‍ ഈ രഹസ്യം 
മനസ്സിലാക്കി സന്താനോല്‍പ്പത്തിയുടെ ഉദ്ദേശത്തോടുകൂടി ജതു 
കാലത്തില്‍ ധര്‍മ്മയുക്തമായി സ്ത്രീസഹവാസം നടത്തു 
ന്നുവോ അവന്‍ നിശ്ചയമായും തന്റെ ഇച്ഛാനുസരണമുള്ള 
ശ്രേഷ്ഠ സന്താനത്തെ പ്രാപിക്കുന്നു. 


അഥാദ്ധ്യാത്മം. അധരാ ഹനുഃ പൂര്‍വരൂപം. ഉത്തരാ 
ഹനുരുത്തരരൂപം. വാക്‌സന്ധിഃ. ജിഹ്വാ സന്ധാനം. 
ഇത്യധ്യാത്മം. 


ഈ മന്ത്രത്തില്‍ ശരീരവിഷയകമായ സംഹിതാ വീക്ഷ 
ണത്തെ ഉപദേശിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ പ്രധാനമായ 
അംഗം മുഖമാകുന്നു. അതിനാല്‍ മുഖത്തിന്റെ അവയവങ്ങ 
ളില്‍തന്നെ സംഹിതയുടെ വിഭാഗങ്ങള്‍ കാണിക്കപ്പെടുന്നു. 
മുകളിലെ തുടയെല്ലു പരവര്‍ണ്ണവും താഴത്തെ താടിയെല്ലു 
സംഹിതയുടെ പൂര്‍വ്വവര്‍ണ്ണവും ആകുന്നു. ഈ രണ്ടിന്റെയും 
സംയോഗത്തില്‍നിന്ന്‌ ഇവയുടെ മദ്ധ്യഭാഗത്തില്‍ അഭിവ്യക്ത 
മാകുന്ന വാണിതന്നെ സന്ധിയും ജിഹ്വാ സന്ധാനവും (വാ 
ണീരുപമാകന്ന സന്ധിയുടെ പ്രകടമാകുന്ന കാരണം) 
തന്നെയാകുന്നു. എന്തു കൊണ്ടെന്നാല്‍ ജിഹ്വയെക്കൂടാതെ മനു 
ഷ്യര്‍ക്കു യാതൊരു വാക്കും ഉച്ചരിക്കുവാന്‍ സാദ്ധ്യമല്ല. വാണി 
യില്‍ അസാധാരണമായ ശക്തി സ്ഥിതിചെയ്യുന്നു. വാണീദ്വാരാ 
പ്രാര്‍ത്ഥന നടത്തി മനുഷ്യര്‍ക്കു ശരീരത്തിന്റെ പോഷണവും 
അതിനെ ശ്രേഷ്ഠമാക്കുന്നതിനുളള എല്ലാ സാമഗ്രികളും പ്രാപി 
ക്കുവാന്‍ സാധിക്കുന്നു. ഓംകാരസ്വരൂപമായ പരമേശ്വരന്റെ 
നാമജപത്തില്‍നിന്നും പരമാത്മാവിനേയും പ്രാപിക്കുവാന്‍ 
സാധിക്കുന്നു. ഇപ്രകാരം വാണിയില്‍ ശാരീരികവും ആത്മ 
വിഷയകവുമായ രണ്ടുതരത്തിലുള്ള ഉന്നതി സംജാതമാക്കു 
ന്നതിനുള്ള കഴിവു നിറഞ്ഞുനില്‍ക്കുന്നു. ഈ രഹസ്യത്തെ 
മനസ്സിലാക്കി യാതൊരു മനുഷ്യന്‍ തന്റെ വാണിയെ യഥാ 
യോഗ്യം ഉപയോഗിക്കുന്നുവോ അവന്‍ വാക്ശക്തി പ്രാപിച്ചിട്ട്‌ 
അതുവഴിയായി അഭീഷ്ടഫലത്തെ പ്രാപിക്കുന്നതില്‍ സമര്‍ത്ഥ 
നായി ഭവിക്കുന്നു. 


ഇതീമാ മഹാ സംഹിതാ യ ഏവമേതാ മഹാസം 
ഹിതാ വ്യാഖ്യാതാ വേദ. സംധീയതേ പ്രജയാ പശു 
ഭിഃ. ര്രഹ്മവര്‍ച്ചസേനാന്നാദ്യേന സുവര്‍ഗ്ഗേണ ലോകേ 
ന. 


ഈ മന്ത്രത്തില്‍ അഞ്ചുപ്രകാരത്തില്‍ പറഞ്ഞിരിക്കുന്ന 
മഹാസംഹിതകളുടെ യഥാര്‍ത്ഥജ്ഞാനഫലം പറയപ്പെട്ടിരിക്കു 
ന്നു. ഇവയെ അറിയുന്ന വനു തന്റെ ഇച്ഛക്കനുകൂലമായ സന്താ 
നത്തെ പ്രാപിക്കുവാന്‍ കഴിയുകയും വിദ്യവഴിയായി ബ്രഹ്മ 
തേജസ്സുമ്പന്നനായി ഭവിക്കുകയും ചെയ്യുന്നു. തന്റെ ഇച്ഛാനു 
സരണമായി നാനാപ്രകാരത്തിലുള്ള മൃഗങ്ങളേയും അന്നം 
മുതലായ ഭോഗ്യപദാര്‍ത്ഥങ്ങളേയും സമ്പാദിക്കുവാന്‍ കഴിയു 
ന്നു. ഇത്രമാത്രമല്ല, അവനു സ്വര്‍ഗ്ഗലോക്ര്രാപ്തിയും ഉണ്ടാകു 
ന്നു. ഇവമൂലം ലോകവിഷയമായ സംഹിതയുടെ ജ്ഞാന 


P 


ത്താല്‍ സ്വര്‍ഗ്ലാദി ഉത്തമലോകങ്ങളും ജ്യോതിര്‍വിഷയകമായ 
ജ്ഞാനത്താല്‍ നാനാവിധത്തിലുള്ള ഭാതികവസ്തുക്കളും 

പ്രജാവിഷയകസന്ധിയുടെ ജ്ഞാനത്താല്‍ സന്താനങ്ങളും 

വിദ്യാവിഷയകസംഹിതയുടെ ജ്ഞാനത്താല്‍ വിദ്യയും ബ്രഹ്മ 
തേജസ്സ്‌ ആദ്ധ്യാത്മിക സംഹിത ഇവയുടെ വിജ്ഞാനത്താല്‍ 

വാക്ശക്തിപ്രാപ്തിയും ഉണ്ടാകും എന്നു മനസ്സിലാക്കണം. 


ശ്രുതിയില്‍ എല്ലാ സംഹിതകളുടേയും ജ്ഞാനത്തിന്റെ 
സാമൂഹികമായ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നു. ശ്രുതി ഈശ്വ 
രന്റെ വാണിയാകുന്നു. അതിനാല്‍ ഇതിന്റെ രഹസ്യം മനസ്സി 
ലാക്കി ശ്രദ്ധയോടും വിശ്വാസത്തോടുംകൂടി ഉപര്യുക്തമായ 
ഉപാസനകളെ അനുഷ്ഠിച്ചാല്‍ നിസ്സന്ദേഹമായും എല്ലാ ഫല 
ങ്ങളേയും പ്രാപിക്കുവാന്‍ സാധ്യമാകുന്നു. 


ചതുര്‍ത്ഥാനുവാകം 


യശ്ഛന്ദസാമൃഷഭോവിശ്വരൂപഃ. ഛന്ദോഭ്യോ/ ധ്യമൃ 
താത്സംബഭൂവ. സ മേന്ദ്രോമേധയാ സ്പൃണോതു. 
അമൃതസ്യ ദേവ ധാരണോ ഭൂയാസം. 
വിചര്‍ഷണം. ജിഹ്വാ മേ മധുമത്തമാ. കര്‍ണ്ണാഭ്യാം ഭൂരി 
വിശ്രുവം. ബ്രഹ്മണഃ കോശോ/ സി മേധയാ പിഹിതഃ. 
ശ്രുതം മേ ഗോപായ. 


ശരീരം മേ 


ഈ നാലാമനുവാകത്തില്‍ മേശ്രുതം ഗോപായ ഈ 
വാക്യം വരെ പരബ്രഹ്മ പരമാത്മാവിന്റെ പ്രാപിത്താവശ്യമായ 
ബുദ്ധിബലവും ശാരീരികബലവും പ്രാപിക്കുന്നതിനുള്ള ഉദ്ദേ 
ശ്യത്തോടുകൂടി പരമേശ്വരനോട്‌ അദ്ദേഹത്തിന്റെ നാമമായ 
ഓംകാരപാരാ പ്രാര്‍ത്ഥിക്കുന്നതിനുള്ള പ്രകരണങ്ങള്‍ നിർദ്ദേ 
ശിക്കപ്പെട്ടിരിക്കുന്നു. ഓം എന്നത്‌, വേദോക്തങ്ങളായി പരമേ 
ശ്വരനുള്ള നാമങ്ങളിലെല്ലാം ശ്രേഷ്ഠവും സര്‍വ്വരൂപവുമാകു 
ന്നു. എന്തുകൊണ്ടെന്നാല്‍ ഓരോ മന്ത്രത്തിന്റേയും ആദിയില്‍ 
ഓംകാരം ഉച്ചരിക്കപ്പെടുകയും ഓംകാരത്തിന്റെ ഉച്ചാരണം 
സമ്പൂര്‍ണ്ണ വേദങ്ങളുടെ ഉച്ചാരണഫലം പ്രാപ്തമാക്കുകയും 
ചെയ്യുന്നു. അതുപോലെ അവിനാശിയായ വേദങ്ങളോടും ഈ 
ഓംകാരം പ്രധാനരൂപത്തില്‍ പ്രകടമായിരിക്കുകയും ചെയ്യു 
ന്നു. ഓംകാരം നാമവും പരമേശ്വരന്‍ നാമിയും ആകുന്നു. അതി 
നാല്‍ രണ്ടും പരസ്പരം അഭിന്നമാണ്‌. പ്രണവരൂപമായ ആ 
പരമാത്മാവ്‌ അഖിലത്തിന്റേയും പരമേശ്വരന്‍ ആയതു 
കാരണം “ഇന്ദ്രന്‍” എന്ന പേരില്‍ പ്രസിദ്ധനായിരിക്കുന്നു. ആ 
ഇന്ദ്രന്‍ എന്നെ മേധാശക്തിയാല്‍ സമ്പന്നമാക്കട്ടെ. “ധീര്‍ധാര 
ണാവതീ മേധാ” എന്ന കോശവാക്യമനുസരിച്ച്‌ ധാരണാ ശക്തി 
യാല്‍ സമ്പന്നമായ ബുദ്ധിയുടെ നാമം “മേധാ” എന്നാണ്‌. പര 
മാത്മാവ്‌ എന്നെ പഠിച്ചതും ഗ്രഹിച്ചതുമായ ഭാവങ്ങളെ വഹി 
ക്കുന്നതിനുള്ള ശക്തിയാല്‍ സമ്പന്നനാക്കണേ എന്നു താല്‍പ്പ 
ര്യം. ഹേ ദേവ, ഞാന്‍ അങ്ങയുടെ അഹൈതുകീ കൃപയാല്‍ 
ആ അമൃതമായ സ്വരൂപത്തെ സ്വന്തം ഹൃദയത്തില്‍ വഹിക്കു 
ന്നവനായിത്തീരട്ടെ. അങ്ങയുടെ ഉപാസനയില്‍ യാതൊരുവി 
ധമായ വിഘ്നങ്ങളും സംഭവിക്കാതിരിക്കുന്നതിന്‌ എന്റെ 
ശരീരം രോഗരഹിതമാക്കിത്തീര്‍ക്കണേ. എന്റെ ജിഹ്വ അത്ഭു 
തകരമായ മധുരവാണിയാല്‍ അങ്ങയുടെ മധുരനാമങ്ങളേയും 
ഗുണങ്ങളേയും കീര്‍ത്തിച്ച്‌ അവയുടെ മധുരരസം ആസ്വദി 
ക്കുന്നതായി ഭവിക്കണേ. ഞാന്‍ എന്റെ രണ്ടു കര്‍ണ്ണങ്ങള്‍ വഴി 


മംഗലമയമായ വളരെയധിക്ക വാക്കുകളെ ee 
രിക്കണേ. അതായത്‌ എന്റെ കര്‍ണ്ണങ്ങളില്‍ ആചാര്യനാല്‍ 
വര്‍ണ്ണിക്കപ്പെട്ട രഹസ്യത്തെ പൂര്‍ണ്ണമായി ശ്രവിക്കുന്നതിനുള്ള 
ശക്തിയുണ്ടാക്കണേ. എനിക്ക്‌ അങ്ങയുടെ മംഗളമയമായ 
യശസ്സു ശ്രവിക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കണേ. ഹേ 
ഓംകാരമേ! നീ പരമേശ്വരന്റെ നിധിയാകുന്നു. അതായത്‌ ആ 
പൂര്‍ണ്ണ്രഹ്മ പരമേശ്വരന്‍ നിന്നില്‍ നിറഞ്ഞിരിക്കുന്നു; എന്തു 
കൊണ്ടെന്നാല്‍ നാമിനാമത്തെത്തന്നെ ആശ്രയിച്ചിരിക്കുന്നു. 
ഇങ്ങനെ ആയിരുന്നിട്ടും നീ മനുഷ്യരുടെ ലാകിക ബുദ്ധി 
യാല്‍ പൊതിയപ്പെട്ടും ഇരിക്കുന്നു. ലൌകികമായ തര്‍ക്കങ്ങ 
ളാല്‍ അനുസന്ധാനം ചെയ്യപ്പെടുന്നവരുടെ ബുദ്ധിയില്‍ നിന്റെ 
പ്രഭാവം വ്യക്തമായിരിക്കുന്നില്ല. ഹേ ദേവാ, നീ കേള്‍ക്കപ്പെട്ട 
ഉപദേശത്തെ രക്ഷിക്കൂ. അതായത്‌ എനിക്ക്‌ യാതൊരുപദേശം 
ശ്രവിക്കുന്നതിനു സാധിച്ചുവോ അതിനെ ഞാന്‍ സ്മരിച്ചു 
കൊണ്ട്‌ അതനുസരിച്ച്‌ എന്റെ ജീവിതം ആവിഷ്ക്കരിക്കുന്ന 
തിനു കൃപചെയ്യു. 


സംബന്ധം - ഇനി ഐശ്വര്യത്തെ അഭിലഷിക്കുന്ന 
വര്‍ക്കുവേണ്ടി ഹവനം നടത്തുന്നതിനുള്ള മന്ത്രത്തെ ആരംഭി 
ക്കുന്നു - 


ആവഹന്തീ വിതമ്പാനാ കര്‍വാണാചീരമാത്മനഃ. 


വാസാംസി മമ ഗാവശ്ച. അന്നപാനേ ച. 
സര്‍വ്വദാ. തതോ. 


മേ ശ്രിയമാവഹ. ലോമശാം പശുഭിഃ 
സഹ സ്വാഹാ. 


നാലാമനുവാകത്തിലെ ഉപര്യുക്തമായ ഈ അംശത്തില്‍ 
ഐശ്വര്യത്തെ കാംക്ഷിക്കുന്ന സകാരമരായ മനുഷ്യര്‍ക്കു 
വേണ്ടി പരമേശ്വരനോടു പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ അഗ്നിയില്‍ 
ആഹുതി നല്‍കുന്ന രീതിയെപ്പറ്റി പറയുന്നു. “അല്ലയോ അഗ്നി 
യുടെ അധിഷ്ഠാതാവായ പരമേശ്വര, എന്റെ സ്വന്തമായിട്ടുള്ള 
ആവശ്യത്തിനു വേണ്ടിവന്നാല്‍ വിലംബം കൂടാതെ നാനാപ്ര 
കാരത്തിലുളള വസ്ത്രങ്ങളും ഗോക്കളും ഭക്ഷിക്കുന്നതിനുള്ള 
എല്ലാ വസ്തുക്കളും എപ്പോഴും ദാനം ചെയ്യുക, അവയെ അഭി 
വൃദ്ധിപ്പെടുത്തുക, അതുപോലെ അവയെ നവുനമാക്കിത്തരി 
ക. നൂ എനിക്കുവേണ്ടി ആട്‌ മുതലായി രോമങ്ങളോടുകൂടിയ 
വയും മറ്റു തരത്തിലുമുളഅള മൃഗസഹിതമായ ഐശ്വര്യ 
ത്തേയും പ്രദാനംചെയ്യൂ. അതായത്‌ എല്ലാ ഭോഗസാമഗ്രഹിക 
ളുടേയും സാധനാരൂപമായ ധനത്തെ നീ എനിക്കായി ദാനം 
ചെയ്യുക എന്നതാണ്‌ പ്രാര്‍ത്ഥനയുടെ ആശയം. ഈ മന്ത്രത്തെ 
ഉച്ചരിച്ചിട്ട്‌ “സ്വാഹാ” എന്ന വാക്കോടുകൂടി അഗ്നിയില്‍ 
ആഹുതി ചെയ്യണം. ഇത്‌ ഐശ്വര്യപ്രപ്തിക്കുള്ള സാധനയാ 
കുന്നു. 


സംബന്ധം- ആചാര്യന്‍ ബ്രഹ്മചാരിയുടെ ഹിതാര്‍ത്ഥം എപ്ര 
കാരം ഹവനം നടത്തണം? ഇതിന്റെ വിധികള്‍ പറയുന്നു. 


ആ മായന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ. വിമായന്തു 
ബ്രഹ്മചാരിണഃ സ്വാഹാഃ പ്രമായന്തു ബ്രഹ്മചാരിണഃ 


സ്വാഹാ. ദമയന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ. ശമായന്തു 
ബ്രഹ്മാചാരിണഃ സ്വാഹാ. 


DP 


നാലാമനുവാകത്തിന്റെ ഈ അംശത്തില്‍ ശിഷ്യഹിതത്തി 
നായി ആചാര്യന്‍ ഏതെല്ലാം മന്ത്രങ്ങള്‍ദ്വാരാ ഹവനം ചെയ്യ 
ണമോ അവയെ വര്‍ണ്ണിച്ചിരിക്കുന്നു. ആചാര്യന്‍ “ഉത്തമ 
ഹ്മചാരികള്‍ എന്റെയടുക്കല്‍ വിദ്യയഭ്യസിക്കുന്നതിനു വരട്ടെ” 
എന്നുള്ള ഉദ്ദേശ്യത്തോടുകൂടി മന്ത്രം ചൊല്ലി “സ്വാഹാ” എന്ന 
ഉച്ചാരണത്തോടെ ആദ്യാഹുതി നല്‍കട്ടെ; “എന്റെ ബ്രഹ്മചാരി 
കാപട്യശൂന്യനായിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെ മന്ത്രം 
ചൊല്ലി “സ്വാഹാ” എന്ന ഉച്ചാരണത്തോടുകൂടി രണ്ടാമത്തെ 
ആഹുതി സമര്‍പ്പിക്കട്ടെ. “ബ്രഹ്മചാരികള്‍ ഇന്ദ്രിയങ്ങളെ 
അമര്‍ച്ചവരുത്തിയവരായിത്തീരട്ടെ' ഈ ഉദ്ദേശത്തോടുകൂടി 
നാലാമത്തെ ആഹുതി സമര്‍പ്പിക്കട്ടെ. അതുപോലെ “ബ്രഹ്മ 
ചാരികള്‍ മനസ്സിനെ സ്വാധീനത്തിലാക്കിയവരായിരിക്കട്ടെ” 
ഈ ഉദ്ദേശത്തോടുകൂടി മന്ത്രോച്ചാരണപൂര്‍വ്വകം സ്വാഹാ" 
ശബ്ദത്തോടെ അഞ്ചാമത്തെ ആഹുതി സമര്‍പ്പിക്കട്ടെ. 


സംബന്ധം- ആചാര്യന്‍ തന്റെ ലാകികവും പാരലാകികവു 
മായ ഹിതങ്ങള്‍ക്കുവേണ്ടി എപ്രകാരം ഹവനം നടത്തണം? 
അതിന്റെ വിധികളെപ്പറ്റി പറയുന്നു. 


യശോ ജനേ//സാനി സ്വാഹാ. ശ്രേയാന്‍ 
വസ്യസോ/ സാനി സ്വാഹാ. തം ത്വാ ഭഗ പ്രവിശാനി 
സ്വാഹാ. സ മാ ഭഗ പ്രവിശ സ്വാഹാ. തസ്മിന്‍ സഹ 
സ്റശാഖേ നി ഭഗാഹം ത്വയി മൃജേ സ്വാഹാ. 


നാലാമദ്ധ്യായത്തിന്റെ ഈ അംശത്തില്‍ ആചാര്യന്‍ തന്റെ 
ഹിതത്തിനുവേണ്ടി ചെയ്യപ്പെടേണ്ട ഹവനത്തെ വര്‍ണ്ണിച്ചിരിക്കു 
ന്നു. ആളുകളില്‍ ഞാന്‍ യശസ്ധിയാകട്ടെ. ലോകത്തില്‍ എന്റെ 
യശസ്സിന്റെ സൌരഭ്യം സര്‍വ്വത്ര വ്യാപിക്കട്ടെ. എന്റെ യശസ്സിനു 
കളങ്കമേല്‍ക്കത്തക്ക ആചരണങ്ങളൊന്നും എന്നില്‍നിന്നും 
ഉണ്ടാകാതിരിക്കട്ടെ' ഈ ഉദ്ദേശ്യത്തോടെ “യശോ ജന്റേസാനി” 
എന്ന മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട്‌ “സ്വാഹാ” പദത്തോടുകൂടി 
ആദ്യാഹുതി അര്‍പ്പിക്കണം. “മഹാധനികനമ്മാരെ അപേക്ഷിച്ചു 
ഞാന്‍ അത്യധികം സമ്പന്നനായി ഭവിക്കട്ടെ ഈ ഉദ്ദേശത്തെ 
മുന്‍നിര്‍ത്തി മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട്‌ “സ്വാഹാ” 
ശബ്ദത്തോടെ രണ്ടാമത്തെ ആഹുതി അഗ്നിയില്‍ അര്‍പ്പിക്ക 
ണം. “ഹേ ഭഗവന്‍, ഞാന്‍ അങ്ങയുടെ ദിവ്യ സ്വരൂപത്തില്‍ 
്രവേശിക്കട്ട്‌ ഈ ഉദ്ദേശത്തോടെ മന്ത്രം ഉച്ചരിച്ച്‌ 
“സ്വാഹാ” ശബ്ദത്തോടെ മുന്നാമത്തെ ആഹുതി അഗ്നിയിലര്‍പ്പി 
ക്കണം. “ഹേ ഭഗവന്‍ അങ്ങയുടെ ദിവ്യസ്വരൂപം എന്നില്‍ പ്രവി 
ഷ്ടമായിത്തീരട്ടെ” , എന്റെ മനസ്സില്‍ സ്ഥിതിചെയ്യട്ടെ' ഈ 
ഉദ്ദേശത്തോടുകൂടിയ മന്ത്രോച്ചാരണ സഹിതം “സ്വാഹാ ശബ്ദ 
ത്തോടെ നാലാമത്തെ ആഹുതി അഗ്നിയില്‍ സമര്‍പ്പിക്കണം. 
“ഹേ ഭഗവന്‍, ആയിരക്കണക്കിനു ശാഖകളോടുകൂടിയ അങ്ങ 
യുടെ ആ ദിവ്യരൂപത്തില്‍ ധ്യാനനിമഗ്നനായി ഞാന്‍ സ്വായ 
മായിത്തന്നെ വിശുദ്ധനായിത്തീരട്ടെ' ഈ ഉദ്ദേശത്തോടുകൂടി 
മന്ത്രോച്ചാരണപൂര്‍വ്വം “സ്വാഹാ” ശബ്ദത്തോടുകൂടി അഞ്ചാ 
മത്തെ ആഹുതി അഗ്നിയില്‍ ഒഴിക്കണം. 


യഥാ പ? പ്രവതാ യന്തി യഥാ മാസാ അഹര്‍ജ 
രം. ഏവം മാം ബ്രഹ്മപാരിണേധാതരായന്തുസര്‍വ്വതഃ 
സ്വാഹാ. 


പ്രതിവേശോ/ സിപ്ര മാ ഭാവി പ്ര മാ പദ്യസ്വ. 


“എപ്രകാരം സമസ്ത ജല പ്രവാഹങ്ങളും താഴ്ന്ന ce 
യ്ക്കൊഴുകി സമുദ്രത്തില്‍ ചേരുന്നുവോ എപ്രകാരം മാസദി 
നങ്ങളുടെ അന്ത്യം സംവത്സ രരൂപമാകുന്ന കാലത്തില്‍ ചെന്നു 
ചേരുന്നുവോ ഹേ വിധാതാ. അപ്രകാരം എന്റെ അടുക്കല്‍ 
എല്ലാ ഭാഗത്തുനിന്നും ബ്രഹ്മചാരികള്‍ വരുകയും ഞാന്‍ 
അവര്‍ക്കു വിദ്യയുപദേശിച്ചിട്ട്‌ മംഗളകാരികളായ ഉപദേശ 
ങ്ങളും നല്‍കി എന്റെ കര്‍ത്തവ്യത്തേയും അതുപോലെ അങ്ങ 
യുടെ ആജ്ഞയേയും പാലിച്ചുകൊണ്ട്‌ ജീവിക്കട്ടെ ഈ ഉദ്ദേ 
ശത്തോടുകൂടി മന്ത്രമുച്ചരിച്ച്‌ “സ്വാഹാ” ശബ്ദത്തോടുകടി ആറാ 
മത്തെ ആഹുതി അഗ്നിയില്‍ അര്‍പ്പിക്കണം. “ഹേ പരമാത്മന്‍! 
അങ്ങ്‌ അഖിലത്തിന്റേയും വിശ്രമസ്ഥാനമാകുന്നു. ഇപ്പോള്‍ 
എനിക്കുവേണ്ടി അങ്ങയുടെ ദിവ്യസ്വരൂപത്തെ പ്രകാശിപ്പിച്ചു 
തരികയും എന്നെ സ്വീകരിക്കയും ചെയ്താലും. ഈ ഉദ്ദേശ 
ത്തോടെ മന്ത്രമുച്ചരിച്ച്‌ “സ്വാഹാ ശബ്ദത്തോടുകൂടി ഏഴാം 
ആഹുതി അഗ്നിയില്‍ ഇടണം. 


ഇപ്രകാരം ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും 
ഉന്നതിക്കുള്ള പരമാത്മാവിനോടുള്ള പ്രാര്‍ത്ഥനയും അതോടു 
കൂടിയുള്ള ഹവനവുമാണെന്നു പറയപ്പെട്ടിരിക്കുന്നു. 


പഞ്ചമാനുവാകം 


ഭൂര്‍ഭുവഃ സുവരിതി വാ ഏതാസ്തിസ്റോ വ്യാഹൃ 
തയഃ. താസാമു ഹ സ്മൈതാം ചതുര്‍ഥീം മാഹാച 
മസ്യഃ പ്രവേദയതേ. മഹ ഇതി. തദ്ബ്രഹ്മ. സ ആത്മാ. 
അങ്ഗാന്യന്യാ ദേവതാഃ. ഭൂരിതി വാ അയം ലോകഃ. 
ഭുവ ഇത്യന്തരിക്ഷം. സുവരിത്യസന ലോകഃ. മഹ 
ഇത്യാദിത്യഃ. ആദിത്യേന വാവ സര്‍വേ ലോകാ മഹീ 
യന്തേ. 


ഈ അഞ്ചാമത്തെ അനുവാകത്തില്‍ ഭൂഃ, ഭുവഃ, സ്വഃ, മഹഃ- 
ഈ നാലു വ്യാഹൃതികളുടെ (മന്ത്രങ്ങളുടെ) ഉപാസനാരഹസ്യം 
പറഞ്ഞിട്ട്‌ അതിന്റെ ഫലത്തെ വര്‍ണ്ണിക്കുന്നു. ആദ്യമായി ഭൂഃ, 
ഭുവഃ, സ്വാഃ - ഈ മൂന്നു വ്യാഹൃതികള്‍ പ്രസിദ്ധങ്ങളെന്ന 
കാര്യം പറഞ്ഞിരിക്കുന്നു. എന്നാല്‍ ഇവയെക്കൂടാതെ നാലാ 
മത്തെ വ്യാഹൃതിയായ “മഹഃ' എന്നതിന്റെ ഉപാസനാ രഹസ്യം 
വളരെ മുന്‍പേ തന്നെ മഹാചമസന്റെ പുത്രന്‍ ഗ്രഹിച്ചിരുന്നു. 
ഈ നാലു വ്യാഹൃതികളെയും നാലു പ്രകാരങ്ങളില്‍ പ്രയോ 
ഗിച്ച്‌ ഉപാസിക്കുന്നതിനുള്ള വിധികള്‍ മുമ്പുപറഞ്ഞിട്ടുള്ള ആ 
കാലം മുതല്‍ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഈ 
നാലു വ്യാഹൃതികളില്‍ എപ്രകാരത്തിലുള്ള ഭാവനകളോടുകൂ 
ടിയ ഉപാസന നടത്തണം എന്നു ഇത്‌ മനസ്സിലാക്കുന്നു. ഈ 
നാലു വ്യാഹൃതികളില്‍ എപ്രകാരത്തിലുള്ള ഭാവനകളോടുകൂ 
ടിയ ഉപാസന നടത്തണം എന്നു ഇത്‌ മനസ്സിലാക്കുന്നു. ഈ 
നാലു വ്യാഹൃതികളില്‍ നാലാമത്തേതായ “മഹഃ' ഏറ്റവും പ്രധാ 
നപ്പെട്ടതാകുന്നു. അതിനാല്‍ ഉപാസ്യ ദേവതകളില്‍ “മഹ? 
വ്യാഹൃതിയെ ബ്രഹ്മത്തിന്റെ സ്വരൂപമെന്നു മനസ്സിലാക്കണം 
- നാലാമത്തെ വ്യാഹൃതിയായ “മഹഃ' ബ്രഹ്മത്തിന്റെ നാമമാ 
യതുകൊണ്ട്‌ ബ്രഹ്മംതന്നെയാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
ബ്രഹ്മം എല്ലാത്തിന്റെയും ആത്മാവാകുന്നു, സര്‍വ്വസ്വരൂപമാ 
കുന്നു. മറ്റുള്ള എല്ലാ ദേവതകള്‍ അതിന്റെ അംഗങ്ങളുമാകു 
ന്നു. അതിനാല്‍ ഏതെങ്കിലും ഒരു ദേവത ഈ വ്യാഹൃതികളാല്‍ 


[ 


ഉപാസിക്കപ്പെടുന്നു വെങ്കില്‍ അത്‌ സര്‍വ്വസ്വരൂപനായ 
പരമേശ്വരന്റെ തന്നെ ഉപാസന എന്ന കാര്യം മറന്നുപോകരു 
ത്‌. എല്ലാ ദേവതകളും അദ്ദേഹത്തിന്റെ തന്നെ അംഗങ്ങളായ 
തുകൊണ്ട്‌ മറ്റു ദേവതകളുടെ ഉപാസനയും അദ്ദേഹത്തിന്റെ 
തന്നെയാകുന്നു. അതിനുശേഷം ഈ വ്യാഹൃതികളില്‍ ലോക 
ങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള വിധിയും ഇപ്രകാരം പറഞ്ഞി 
രിക്കുന്നു. - “ഭൂഃ” ഇത്‌ പൃഥ്വിയെക്കുറിക്കുന്നു. “ഭൂവഃ” അന്തരീ 
ക്ഷത്തേയും, "സ്വഃ" സുപ്രസിദ്ധമായ സ്വര്‍ഗ്ഗലോകത്തേയും, 
“മഹഃ' ഇത്‌ സൂര്യനേയും കുറിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
സൂര്യനില്‍നിന്നും എല്ലാ ലോകങ്ങളും മഹിമാമ്പിതമായിക്കൊ 
ണ്ടിരിക്കുന്നു. ഭൂഃ, ഭുവഃ, സ്വഃ- ഈ മൂന്നു വ്യാഹൃതികളും 
ആ പരമേശ്വരന്റെ വിരാട്‌ ശരീരരൂപമാകുന്ന ഈ സ്ഥൂല 
ബ്രഹ്മാണ്ഡത്തെ കുറിക്കുന്നു- അതായത്‌ പരമേശ്വരന്റെ അംഗ 
ത്തിന്റെ നാമവും അതുപോലെ 'മഹഃ' എന്ന നാലാമത്തെ 
വ്യാഹൃതി ഈ വിരാട്‌ ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന അതിന്റെ 
ആത്മസ്വരൂപമാകുന്നു പരമേശ്വരനെ കുറിക്കുന്നതുമാകുന്നു. 
“മഹഃ' ഇതു സൂര്യന്റെ നാമം ആകുന്നു. സൂര്യന്റെ ആത്മാവും 
പരമേശ്വരന്‍ തന്നെയാകുന്നു. അതിനാല്‍ സൂര്യരൂപത്തില്‍ 
നിന്ന്‌ എല്ലാ ലോകങ്ങളേയും അദ്ദേഹംതന്നെ പ്രകാശിപ്പിച്ചു 
കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട്‌ ഇവിടെ സൂര്യന്റെ ഉപലക്ഷ 
ണത്തില്‍നിന്നും ഈ വിരാട്‌ ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊ 
ണ്ടിരിക്കുന്ന ഇതിന്റെ ആത്മരുപമായ പമരേശ്വരനെത്തന്നെ 
ഉപാസനയുടെ ലക്ഷ്യമാക്കിയിരിക്കുന്നു. 


ഭൂരിതി വാ അഗ്നി. ഭുവ ഇതി വായുഃ. സുവരിത്യാ 
ദിത്യ$. മഹ ഇതി ചന്ദ്രമാഃ. ചന്ദ്രമസാ വാവ സർവാണി 
ജ്യോതീംഷി മഹീയന്തേ. ഭൂരിതി വാ ജചഃ. ഭുവ ഇതി 
സാമാനി. സുവരിതി യജുംഷി. മഹ ഇതിബ്രഹഛ്മ. 
ബ്രഹ്മണാ വാവ സര്‍വേ വേദാ മഹീയന്തേ. 


ഇതുപോലെ തന്നെ വീണ്ടും ജ്യോതിസ്സുകളില്‍ ഈ വ്യാഹൃ 
തികള്‍ദ്വാരാ പരമേശ്വരന്റെ ഉപാസനാപ്രകാരങ്ങള്‍ നിര്‍ദ്ദേശിക്ക 
പ്പെടുന്നു. “ഭൂഃ” എന്ന വ്യാഹൃതി അഗ്നിയുടെ നാമമായതിനാല്‍ 
അഗ്നി തന്നെയാകുന്നു എന്നു ഭാവം. അഗ്നിദേവത വാണിയുടെ 
അധിഷ്ഠാനദേവതയും വാണി ഓരോ വിഷയങ്ങളേയും വ്യക്ത 
മാക്കി പ്രകാശിപ്പിക്കുന്നതുകാരണം ജ്യോതിസ്സും ആകുന്നു. 
അതിനാല്‍ അതും ജ്യോതിസ്സുകളുടെ ഉപാസനയില്‍ “ഭൂഃ 
എന്നു തോന്നുമാറാകുന്നു. “ഭുവഃ ഇത്‌ വായുവാകുന്നു. വായു 
ദേവത ത്വഗിന്ദ്രിയത്തിന്റെ അധിഷ്ഠാതാവും ത്വഗിന്ദ്രിയം 
സ്പര്‍ശനത്തെ പ്രകാശിപ്പിക്കുന്നതുമായ ജ്യോതിസ്സുമാകുന്നു. 
അതിനാല്‍ ജ്യോതിര്‍വിഷയകമായ ഉപാസനകളില്‍ വായുവി 
നേയും ത്വക്കിനേയും “ഭുവഃ” രൂപത്തില്‍ മനസ്സിലാക്കണം. 
“സ്വ” ഇത്‌ സൂര്യനാകുന്നു. സൂര്യന്‍ നേത്രേന്ദ്രിയങ്ങളുടെ അധി 
ഷ്ഠാതാവാകുന്നു. നേത്രേന്ദ്രിയവും സൂര്യന്റെ സഹായത്തോ 
ടുകൂടി രൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസ്സാകുന്നു. അതി 
നാല്‍ ജ്യോതിര്‍വിഷയകമായ ഉപാസനകളില്‍ സൂര്യനേയും 
നേത്രേന്ദ്രിയത്തയും “സ്വഃ” എന്ന വ്യാഹൃതി രൂപത്തില്‍ മന 
സ്സിലാക്കണം. “മഹഃ” എന്ന നാലാമത്തെ വ്യാഹൃതി ചന്ദ്രനാ 
ണെന്നു തോന്നുന്നു. ചന്ദ്രന്‍ മനസ്സിന്റെ അധിഷ്ഠാനദേവതയാ 
കുന്നു. മനസ്സിന്റെ സഹായത്താല്‍ മനസ്സോടൊത്തുവസിക്കു 


ന്നതിനാൽ തന്നെ സമസ്തേന്ദ്രിയങ്ങളും സ്വന്തമായ വിഷയ 
ങ്ങളെ പ്രകാശിപ്പിക്കുവാന്‍ കവിവുള്ളതായിത്തീരുന്നു. മനസ്സി 
നെക്കൂടാതെ ഒന്നും സാദ്ധ്യമല്ല. അതിനാല്‍ എല്ലാ ജ്യോതിസ്സു 
കളിലും പ്രധാനം ചന്ദ്രനെന്നും മനസ്സിനെത്തന്നെ “മഹ?” 
വ്യാഹൃതി രൂപം എന്നും അറിയണം. എന്തുകൊണ്ടെന്നാല്‍ 
ചന്ദ്രനില്‍നിന്നും അതായതു മനസ്സില്‍ നിന്നുതന്നെ എല്ലാ 
ജ്യോതിര്‍രൂപേന്ദ്രിയങ്ങളും മഹിമാന്പിതമായിക്കൊണ്ടിരിക്കു 
ന്നു. ഇപ്രകാരം മനസ്സിന്റെ രൂപത്തില്‍ പരമേശ്വരനെ ഉപാസി 
ക്കുന്നതിനുള്ള വിധി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ 
തന്നെ വേദങ്ങളുടെ വിഷയത്തിലും വ്യാഹൃതികളുടെ പ്രയോ 
ഗംമൂലമുള്ള പരമേശ്വരോപാസനയുടെ പ്രകാരങ്ങള്‍ നിര്‍ദ്ദേശി 
ക്കപ്പെട്ടിരിക്കുന്നു. ഇതാണതിന്റെ ഭാവം. 


“ഭൂഃ” ഇത്‌ ജഗ്വേദമാകുന്നു. “ഭുവഃ” സാമവേദവും “സ്വഃ 
യജുര്‍വേദവും “മഹ?” ബ്രഹ്മവും ആകുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍ ബ്രഹ്മത്തില്‍നിന്നും എല്ലാ വേദങ്ങളും മഹിമായുക്ത 
മായിരിക്കുന്നു. എല്ലാ വേദങ്ങളിലും വര്‍ണ്ണിച്ചിട്ടുള്ള സമസ്ത 
ജ്ഞാനങ്ങളും പരബ്രഹ്മപരമേശ്വരനില്‍നിന്നുതന്നെ പ്രകടവും 
അദ്ദേഹത്തില്‍നിന്നുതന്നെ വ്യാപ്തവുമാകുന്നു. അതുപോലെ 
ആ പരമേശ്വരന്റെ തത്വങ്ങളുടെ വര്‍ണ്ണനം ഈ വേദങ്ങളില്‍ 
കാണുകയും ചെയ്യുന്നു; അതിനാല്‍ ഇത്‌ അദ്ദേഹത്തിന്റെ മഹി 
തന്നെയാകുന്നു. ഇപ്രകാരം വേദങ്ങളിലെ ഈ വ്യാഹൃതിക 
ളുടെ പ്രയോഗംകൊണ്ട്‌ ഉപാസന ചെയ്യണം. 


ഭൂരിതി വൈ പ്രാണഃ. ഭുവ ഇത്യപാനഃ. സുവരിതി 
വ്യാനഃ. മഹ ഇത്യന്നം. അന്നേന വാവ സര്‍വ്വേ പ്രാണാ 
മഹീയന്തേ. താ വാ ഏതാശ്ചതസ്റശ്ചതുര്‍ധാ. ചതസ്റ 
ശ്വതസ്റോ വ്യാഹൃതയഃ. താ യോ വേദ. സ വേദ 
ബ്രഹ്മ; സര്‍വ്േവേ/സ്മൈ ദേവാ ബലിമാവഹന്തി. 


അതിനുശേഷം (പാണന്റെ വിഷയത്തില്‍ ഈ 
വ്യാഹൃതികളുടെ പ്രയോഗംകൊണ്ടുള്ള പ്രകാരങ്ങളെ ഗ്രഹി 
പ്പിക്കുന്നു. “ഭൂഃ” പ്രാണനും “ഭുവഃ” അപാനനും “സ്വഃ വ്യാനനും 
ആകുന്നു. ഇങ്ങനെ ജഗദ്‌ വ്യാപിയായ സമസ്ത പ്രാണന്‍ത 
ന്നെയാണ്‌ ഈ മുന്നു വ്യാഹൃതികളും. അന്നം “മഹഃ' രൂപമാ 
കുന്ന നാലാമത്തെ വ്യാഹൃതിയാണ്‌. എന്തുകൊണ്ടെന്നാല്‍ 
എപ്രകാരം വ്യാഹൃതികളില്‍ “മഹഃ' പ്രധാന മായിരിക്കന്നുവോ 
അതേപ്രകാരം തന്നെ എല്ലാ പ്രാണന്റേയും പോഷണം നടത്തി 
അവയുടെ മഹിമയെ നിലനിര്‍ത്തുകയും വളര്‍ത്തുകയും 
ചെയ്യുന്നതുകാരണം അവയെ അപേക്ഷിച്ച്‌ അന്നം പ്രധാനപ്പെ 
ട്ടതാകുന്നു. അതിനാല്‍ പ്രാണന്റെ അന്തര്യാമിയായ പരമേശ്വ 
രന്റെ ഉപാസന അന്നത്തിന്റെ രൂപത്തില്‍ നടത്തപ്പെടണം. 


ഇപ്രകാരം നാലു വ്യാഹൃതികളേയും നാലു പ്രകാരത്തില്‍ 
പ്രയുക്ത മാക്കി ഉപാസിക്കുന്നതിനുള്ള രീതിയെ പറഞ്ഞിട്ട്‌ അത്‌ 
ഗ്രഹിച്ച്‌ ഉപാസിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചു 
പറയുന്നു. നാലു പ്രകാരണങ്ങളിലായി പ്രയുക്തമായ ഈ 
നാലു വ്യാഹൃതികളുടെയും ഉപാസനകളുടെ രഹസ്യം യാതൊ 
രുത്തന്‍ അറിയുന്നുവോ അതായത്‌ മനസ്സിലാക്കിയിട്ട്‌ അതിന 
നുസരണമായി പരബ്രഹ്മ പരമാത്മാവിനെ ഉപാസിക്കുന്നുവോ 
അവന്‍ ബ്രഹ്മത്തെ അറിയുകയും സമസ്തദേവതകളും 


2 


അവനു കാഴ്ച സമര്‍പ്പിക്കുകയും ചെയ്യുന്നു. അവനെ പര 
മേശ്വരന്റെ പ്രിയന്‍ എന്നു കരുതി ആദരിക്കുകയും സല്‍ക്ക 
രിക്കുകയും ചെയ്യുന്നു. 


ഷഷ്ഠാനുവാകം 


സ യ ഏഷോ/ന്തര്‍ഹൃദയ ആകാശഃ. തസ്മിന്നയം 
പുരുഷോ മനോമയഃ. അമൃതോ ഹിരണ്മയഃ. 


ഈ അനുവാകത്തില്‍ നാലുസംഗതികള്‍ പറഞ്ഞിരിക്കു 
ന്നു. അവയുടെ സംബന്ധം പൂര്‍വ്വാനുവാകത്തില്‍ പറഞ്ഞി 
ട്ടുള്ള ഉപദേശങ്ങളില്‍നിന്നും വൃത്യസ്തവുമാകുന്നു. ആ ഉപ 
ദേശങ്ങളുടെ പൂര്‍ത്തീകരണത്തിനായി ഇത്‌ ആരംഭിക്കുന്നു. 


പൂര്‍വ്വാനുവാകത്തില്‍ മനസ്സിന്റെ അധിഷ്ഠാന ദേവതയായ 
ചന്ദ്രനെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുടെ പ്രകാശ 
കന്‍ എന്നു വിശേഷിപ്പിച്ചിരിക്കുന്നു. അവയുടെ ബ്രഹ്മരുപത്തി 
ലുള്ള ഉപാസന ചെയ്യുന്നതിനുള്ള യുക്തിയും മനസ്സിലാക്ക 
പ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ മനോമയ പരപ്രഹ്മം - അഖില 
ത്തിന്റേയും അന്തര്യാമിയായ പുരുഷന്‍ എവിടെയാകുന്നു; 
അദ്ദേഹത്തിന്റെ ഉപലബ്ധി എവിടെ നിന്നുമുണ്ടാകുന്നു - 
ഇക്കാര്യം ഈ അധ്യായത്തിന്റെ ആദ്യാംശങ്ങളില്‍ ഉപദേശി 
ച്ചിരിക്കുന്നു. അദ്ധ്യായത്തിലെ ഈ അംശത്തിന്റെ ആശയം 
മുന്‍പറഞ്ഞതുപോലെ യാതൊന്ന്‌ ഈ ഹൃദയത്തിന്റെ 
അന്തര്‍ഭാഗത്ത്‌ അംഗുഷ്ഠമാത്രമായ പരിണാമത്തോടുകൂടിയ 
ആകാശം ഉണ്ടായിരിക്കുന്നുവോ അതില്‍ത്തന്നെ ഈ വിശുദ്ധ 
പ്രകാശസ്വരൂപനും അവിനാശിയും മനോമയനും അന്തര്യാമി 
യുമായ പരമേശ്വരന്‍ വിരാജിക്കുന്നു. ഇതുതന്നെ അദ്ദേഹ 
ത്തിന്റെ സാക്ഷാത്ക്കാരമാകുന്നത്‌ അതിനെ പ്രാപിക്കുന്നതിനു 
മറ്റു സ്ഥലങ്ങളിലേക്കും പോകേണ്ടതായി വരുന്നില്ല. 


അന്തരേണ താലുകേ. യ ഏഷ സ്തന ഇവാവലം 
ബതേ. സേന്ദ്രയോനിഃ. യ്രതാസൌ കേശാന്തോ 
വിവര്‍ത്തതേ. വ്യപോഹൃ ശീര്‍ഷകപാലേ. ഭൂരി 
തൃഗ്ന പ്രതിതിഷ്ഠതി. ഭുവ ഇതി വായന. സുവരി 
ത്യാദിത്യേ. മഹ ഇതി ബ്രഹ്മണി. 


ആ പരബ്രഹ്മപരമേശ്വരനെ തന്റെ ഹൃദയത്തില്‍ പ്രത്യക്ഷ 
മായിക്കണ്ടു കൊണ്ടിരിക്കുന്ന മഹാപുരുഷന്‍ ഈ ശരീരത്തെ 
തൃജിച്ചുപോകുമ്പോള്‍ എപ്രകാരം ഏതു മാര്‍ഗ്ഗം വെളിയിലിറ 
ങ്ങി, ഏതു ക്രമത്തോടുകൂടി ഭൂഃ, ഭുവഃ, സ്വഃ രൂപങ്ങളായ സമ 
സ്തലോകങ്ങളില്‍ പരിപൂര്‍ണ്ണമായി അഖിലത്തിന്റേയും ആത്മ 
സ്വരൂപമാകുന്ന പരമേശ്വരനില്‍ വിലയം പ്രാപിക്കുന്നു - ഈ 
കാര്യം ഈ അനുവാകത്തിന്റെ രണ്ടാമത്തെ അംശത്തില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരുടെ വായില്‍ താലുവിന്റെ 
ഇടയിലായി മുലഞെട്ടിന്റെ ആകാരത്തില്‍ തുങ്ങിക്കിടക്കുന്ന 
മാംസപിണ്ഡം (അതിനെ സംസാരഭാഷയില്‍ കുറുനാക്കെന്നു 
പറയുന്നു). അതിനു മുകളില്‍ കേശങ്ങളുടെ മൂലസ്ഥാനമായ 
ബ്രഹ്മരന്ധ്റം അവിടെ ഹൃദയത്തില്‍ നിന്നും പുറപ്പെട്ട്‌ 
കുറുനാക്കിന്റെ ഉള്ളില്‍കൂടി കടന്ന്‌ രണ്ടു കപോലങ്ങളേയും 
ഭേദിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന സുഷുമ്ന എന്ന പേരില്‍ 
പ്രസിദ്ധമായ നാഡി, അതുതന്നെ ഇന്ദ്രനാമത്തില്‍ സംബോ 
ധന ചെയ്യപ്പെടുന്ന പരമേശ്വരന്റെ പ്രാപ്തിക്കുള്ള വാതിലാകു 


ന്നു. അന്ത്യകാലത്ത്‌ ആ മഹാപുരുഷന്‍ ആ cence 
ശരീരത്തിന്റെ വെളിയില്‍ കടന്ന്‌ “ഭുഃ* എന്നു പറയപ്പെടുന്ന 
അഗ്നിയില്‍ സ്ഥിതിചെയ്യുന്നു. ബ്രഹ്മജ്ഞാനി ബ്രഹ്മലോകത്തി 
ലേക്കു പോകുമ്പോള്‍ അവന്‍ ആദ്യമായി ജ്യോതിര്‍മയിയും 
അഭിമാനിയുമായ അഗ്നിദേവതയുടെ അധികാരത്തില്‍ വന്നു 
ചേരുന്നു. അനന്തരം വായുവില്‍ സ്ഥിതിചെയ്യുന്നു. അതായത്‌ 
ഭൂമിമുതല്‍ സൂര്യലോകംവരെയുള്ള എല്ലാ ആകാശങ്ങളിലും 
യാതൊരുത്തന്റെ അധികാരം നിലനില്‍ക്കുന്നുവോ യാതൊന്ന്‌ 
എങ്ങും സഞ്ചരിക്കുന്ന വായുവിന്റെ അധിഷ്ഠാനദേവതയായി 
രിക്കുന്നുവോ യാതൊന്ന്‌ “ഭുവഃ” എന്ന പേരില്‍ അഞ്ചാമദ്ധ്യാ 
യത്തില്‍ വര്‍ണ്ണിക്കപ്പെട്ടിരിക്കുന്നുവോ അതിന്റെ തന്നെ അധി 
കാരത്തില്‍ അവന്‍ ചെന്നുചേരുന്നു. ആ ദേവത അവനെ “സ്വ” 
എന്ന പേരില്‍ വര്‍ണ്ണിക്കപ്പെടുന്ന സൂര്യലോകത്തില്‍ എത്തി 
ക്കുകയും പിന്നീട്‌ അവിടെ നിന്നും “മഹഃ' എന്ന പേരില്‍ വിളി 
ക്കപ്പെടുന്ന “്രഹ്മ' ത്തില്‍ സ്ഥിതി ചെയ്യിക്കുകയും ചെയ്യു 
ന്നു. 


ആപ്നോതി സ്വാരാജ്യം. ആപ്നോതി മനസസ്പ 
തിം. വാക്പതിശ്ചക്ഷുഷ്പതിഃ. ശ്രോധ്രപതിര്‍വിജ്ഞാ 
നപതിഃ. ഏതത്തതോ ഭവതി. 


ബ്രഹ്മലോകത്തില്‍ പ്രതിഷ്ഠിതനായ ആ മഹാപുരുഷന്‍ 
ഏതവസ്ഥയിലാകുന്നു എന്ന കാര്യം ഈ അനുവാകത്തിന്റെ 
മൂന്നാമംശത്തില്‍ പറഞ്ഞുകഴിഞ്ഞു. അനുവാകത്തിലെ ഈ 
അംശത്തിന്റെ ആശയം അവന്‍ സ്വരാട്ടായിത്തീരുന്നു എന്നാ 
ണ്‌. അതായത്‌ മുകളില്‍ പ്രകൃതിയുടെ അധികാരം നില 
നില്‍ക്കുന്നില്ല. എങ്കിലും അതു സ്വയം തന്നെ പ്രകൃതിയുടെ 
അധിഷ്ഠാതാവായിത്തീരുന്നു, എന്തുകൊണ്ടെന്നാല്‍ മന 
സ്സിന്റെ - സമസ്താന്തഃകരണസമുദായങ്ങളുടെ - സ്വാമിയായ 
പരമാത്മാവിനെ പ്രാപിക്കുന്നു. അതിനാല്‍ വാണി, ചക്ഷുസ്സ്‌, 
ശ്രോത്രം, ആദിയായ സമസ്തേന്ദ്രിയങ്ങളും അവയുടെ ദേവ 
തകളും അതുപോലെ വിജ്ഞാനസ്വരൂപമായ ബുദ്ധിയുടെയും 
സ്വാമിയായിത്തീരുന്നു. അതായത്‌ ഇവയെല്ലാം അവന്നധീന 
മായിത്തീരുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്ന ആ സാധനയില്‍ 
നിന്നും ഉപര്യുക്തമായ ഫലം ലഭിക്കുന്നു. 


ആകാശശരീരം ബ്രഹ്മ. സത്യാത്മ പ്രാണാരാമം മന 
ആനന്ദം. ശാന്തി സമൃദ്ധമമൃതം. ഇതി പ്രാചീനയോ 
ഗ്യോപാസ്റസ്റ. 


അവര്‍ പ്രാപിക്കുന്ന ബ്രഹ്മം എങ്ങനെയുള്ളതാകുന്നു? 
അതിനെ എപ്രകാരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും 
ചെയ്യണം? ആ ബ്രഹ്മം ആകാശംപോലെ നിരാകാരവും സര്‍വ്വ 
വ്യാപിയും അത്യന്തം സൂക്ഷ്മശരീരത്തോടുകൂടിയതുമാകു 
ന്നു. ഏകമാത്രസത്താരൂപവുമാണ്‌. എല്ലാ ഇന്ദ്രിയങ്ങള്‍ക്കും 
വിശ്രമം നല്‍കുന്നതും മനസ്സിന്‌ പരമാനന്ദദായകവുമാണ്‌. 
അഖണണ്‍്ഡശാന്തിയുടെ ഭണ്ഡാരവും സര്‍വ്വഥാ അവിനാശിയു 
മാണ്‌. ഉത്തമവിശ്വാസത്തോടുകൂടി ഇപ്രകാരം കരുതി സാധ 
കന്‍ അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനുവേണ്ടി അദ്ദേഹത്തിന്റെ 
ചിന്തയിലും ധ്യാനത്തിലും തല്‍പ്പരതയോടുകൂടി വ്യാപൃതരാ 
യിത്തീരണം. ഈ ഭാവത്തെ കാണിക്കുന്നതിനുവേണ്ടി അവ 
സാനം ശ്രുതിയുടെ വാണിയില്‍ ജഷി തന്റെ ശിഷ്യനോടു പറ 


P 


നി ന 


യുന്നു - “ഹേ പ്രാചീന യോഗ്യ, നീ ആ ബ്രഹ്മ സ്വരൂപത്തെ 
ഇപ്രകാരം കരുതി അതിന്റെ ഉപാസന നടത്തു!” 


സപ്തമാനുവാകം 


പൃഥിവ്യന്തരിക്ഷം ദയര്‍ദിശോ/ വാന്തരദിശഃ. അഗ്‌ 
നിര്‍വായുരാദിത്യശ്ചന്ദമാ നക്ഷത്രാണി. ആപ രഷ 
ധയോ വനസ്പതയ ആകാശ ആത്മാ. ഇത്യാധിഭൂതം. 
അഥാദ്ധ്യാത്മം. പ്രാണോ വ്യാനോ പാന ഉദാനഃ സമാ 
നഃ. ചക്ഷുഃ ശ്രോത്രം മനോ വാക്‌ ത്വക്‌. ചര്‍മ്മ മാംസം 
സ്നാവാസ്ഥിമജ്ജാ. ഏതദധിവിധായ ദൃഷിരവോചത്‌. 
പാങ്ക്തം വാ ഇദം സര്‍വം. പാങ്ക്തേനൈവ 
പാങ്ക്തം സ്പൃണോതീതി. 


ഈ അനുവാകത്തിനു രണ്ടു ഭാഗങ്ങള്‍ ഉണ്ട്‌. ആദ്യഭാഗ 
ത്തില്‍ അതിമുഖ്യങ്ങളായ ആധിഭാതികവസ്തുക്കളെ ലോകം, 
ജ്യോതിസ്സ്‌, സ്ഥൂലപദാര്‍ത്ഥങ്ങള്‍ എന്നീ മൂന്നു പംക്തികളി 
ലായി വിഭജിച്ചിട്ട്‌ അവയെ വര്‍ണ്ണിക്കുകയും രണ്ടാമത്തെ ഭാഗ 
ത്തില്‍ മുഖ്യങ്ങളായ ആദ്ധ്യാത്മിക (ശരീരസ്ഥിതം) പദാര്‍ത്ഥ 
ങ്ങളെ പ്രാണന്‍, കരണം, ധാതു എന്നീ മൂന്നു പംക്തികളിലായി 
വിഭജിച്ച്‌ അവയെ വര്‍ണ്ണിക്കുകയും ചെയ്യുന്നു. അവസാനം 
അവയെ ഉപയോഗിക്കുന്നതിനുള്ള യുക്തിയും പറഞ്ഞിരിക്കു 
ന്നു. 


പൃഥ്വീലോകം, അന്തരീക്ഷലോകം, സ്വര്‍ഗ്ഗലോകം, പൂര്‍വ്വ 
പശ്ചിമാദി ദിക്കുകള്‍, ആഗ്നേയ നൈരൃത്യാതി അവാന്തര ദിക്കു 
കള്‍ - ഇവ ലോകത്തിന്റെ ആധിഭതിക പംക്തികള്‍, അഗ്നി, 
വായു, സൂര്യന്‍, ചന്ദ്രന്‍, നക്ഷത്രങ്ങള്‍ - ഇവ ജ്യോതിസ്സുക 
ളുടെ ആധിഭാതിക പംക്തി, അതുപോലെ ജലം, ഓഷധികള്‍, 
വനസ്പതി, ആകാശം, പാഞ്ചഭാതികസ്ഥൂലശരീരം - ഇവ 
സ്ഥൂലജഡപദാര്‍ത്ഥങ്ങളുടെ ആധിഭാതികപംക്തിയാകുന്നു. 
ഇങ്ങനെ ഇവയെല്ലാം കൂടിച്ചേര്‍ന്നതിനെ ആധിഭനതികപംക്തി 
അതായത്‌ ഭരതികപംക്തി സമൂഹം എന്നു പറയുന്നു. ഇതു 
പോലെതന്നെ മുമ്പു പറഞ്ഞിട്ടുളള ആദ്ധ്യാത്മിക ശരീരത്തിന്റെ 
ഉള്ളില്‍ വസിക്കുന്ന പംക്തികള്‍; ഇതില്‍ പ്രാണന്‍, അപാനന്‍, 
വ്യാനന്‍, ഉദാനന്‍, സമാനന്‍ ഇവ പ്രാണന്റെ പംക്തിയും 
നേത്രം, മനസ്സ്‌, വാണി, ത്വക്ക്‌ ഇവ കരണസമുദായങ്ങളുടെ 
പംക്തിയും ചര്‍മ്മം, മാംസം, നാഡി, അസ്ഥി, മജ്ജ ഇവ ശരീ 
രഗത ധാതുക്കളുടെ പംക്തിയും ആകുന്നു. ഇപ്രകാരം പ്രധാ 
നങ്ങളായ ആധിഭതികവും ആദ്ധ്യാത്മികവുമായ പദാര്‍ത്ഥങ്ങ 
ളുടെ ത്രിവിധപംക്തികള്‍ ചമച്ചുവര്‍ണ്ണിക്കുന്നത്‌ ഇവിടെ ഉപ 
ലക്ഷണരൂപത്തിലാകുന്നു. അതിനാല്‍ ബാക്കി വസ്തുക്കള്‍ 
ഇവയില്‍ അന്തര്‍ഗതമെന്നു ധരിച്ചുകൊള്ളണം. ഇപ്രകാരം 
വര്‍ണ്ണിച്ചിട്ട്‌ ശ്രുതി പറയുന്നു: - ഈ പംക്തികളിലായി വിഭ 
ജിച്ചു വര്‍ണ്ണിച്ചിട്ടുള്ള പദാര്‍ത്ഥങ്ങളെല്ലാം തന്നെ പംക്തികളുടെ 
ഒരു സമുദായമാകുന്നു. ഇവയ്ക്കു പരസ്പരം ഘനിഷ്ഠമായ 
സംബന്ധമുണ്ട്‌. ഈ രഹസ്യം മനസ്സിലാക്കി അതായത്‌ ആധി 
ഭായതിക പദാര്‍ത്ഥത്തോടുകൂടി ആദ്ധ്യാത്മിക പദാര്‍ത്ഥങ്ങള്‍ക്ക്‌ 
എന്തു ബന്ധമാണുള്ളത്‌? എന്ന കാര്യം നല്ലതുപോലെ മനസ്സി 
ലാക്കി മനുഷ്യര്‍ ആദ്ധ്യാത്മികശക്തിയില്‍ കൂടി ഭാതിക 
പദാര്‍ത്ഥങ്ങളുടെ വികാസം സംസിദ്ധമാക്കുകയും ഭതികപ 
ദാര്‍ത്ഥങ്ങളില്‍ക്കൂടി ആദ്ധ്യാത്മിക ശക്തിയെ വളര്‍ത്തുകയും 


K 


ഒന്നാമത്തെ ആധിഭരതിക ലോകസംബന്ധിയായ പംക്തി 


ചെയ്യുന്നു. 


യോടു നാലാമത്തെ പ്രാണസമുദായമാകുന്ന ആദ്ധ്യാത്മികപം 
ക്തിക്കു സംബന്ധമുണ്ട്‌; എന്തുകൊണ്ടെന്നാല്‍ ഒരു ലോക 
ത്തില്‍ നിന്നു മറ്റൊരു ലോകത്തിലേയ്ക്കു ബന്ധം പുലര്‍ത്തു 
ന്നതില്‍ പ്രാണനാണു പ്രാധാന്യമുള്ളത്‌. ഈ സംഗതി സംഹി 
താപ്രകരണത്തില്‍ ആദ്യമേ പറഞ്ഞിരിക്കുന്നു. രണ്ടാ 
മത്തെതായ ജ്യോതിര്‍ വിഷയകമായ ആധിഭതിക പംക്തി 
യോട്‌ അഞ്ചാമത്തെ കരണ സമുദായ രൂപമാകുന്ന ആദ്ധ്യാ 
ത്മിക പംക്തിക്കു ബന്ധമുണ്ട്‌. എന്തെന്നാല്‍ ആധിഭതികങ്ങ 
ളായ ആ ജ്യോതിസ്സുകള്‍ ഈ ആദ്ധ്യാത്മിക ജ്യോതിസ്സുകളുടെ 
സഹായികളാകുന്നു. ഇക്കാര്യം ശാസ്ത്രങ്ങളില്‍ പല 
സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്‌. ഇതുപോലെതന്നെ മുന്നാമത്തെ 
സ്ഥൂല പദാര്‍ത്ഥങ്ങളുടെ ആധിഭതിക പംക്തി ആറാമത്തെ 
ശരീരഗതധാതുക്കളുടെ ആദ്ധ്യാത്മിക പംക്തിയുമായി ബന്ധ 
പ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഓഷധിരൂപികളും വന 
സ്പതിരൂപികളുമായ അന്നത്തില്‍നിന്നും മാംസമജ്ജാദികള്‍ 
പുഷ്ടിപ്പെടുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു എന്നതു 
പ്രത്യക്ഷമാണല്ലൊ. ഇപ്രകാരം സ്ഥൂലസൂക്ഷ്മതത്വങ്ങളെ 
പ്രത്യേകം പ്രത്യേകം നല്ലതുപോലെ മനസ്സിലാക്കി അവയുടെ 


ഉപയോഗം യഥായോഗ്യം നിര്‍വഹിക്കുന്നുവെങ്കില്‍ മനു 
ഷ്യര്‍ക്ക്‌ എല്ലാ പ്രകാരത്തിലുമുള്ള ഉന്നതിയെ പ്രാപിക്കുവാന്‍ 
കഴിയുന്നു. 


അഷ്ഠമാനുവാകം 


ഓമിതി ബ്രഹ്മ. ഓമിതീദം സര്‍വ്വം ഓമിത്യേതദനു 
കൃതിര്‍ഹ സ്മ വാ അപ്യോ ശ്രാവയേത്യാശ്രാവയന്തി. 
ഓ മിതി സാമാനി ഗായന്തി. ഓം ശോമിതി. ശസ്ത്രാണി 
ശംസന്തി. ഓമിത്യധ്വര്യൂഃ പ്രതിഗരം പ്രതിഗ്യണാതി. 
ഓമിതി ബ്രഹ്മാ പ്രസതി. ഓമിതൃഗ്നിഹോത്രമനുജാ 
നാതി. ഓമിതി ബ്രാഹ്മണഃ പ്രവക്ഷ്യന്നാഹ ബ്രഹ്മോ 
പാപ്ന വാനീതി. ബ്രഫ്മവോപാപ്നോതി. 


ഈ അനുവാകത്തില്‍ പരമേശ്വരന്റെ “ഓം” എന്ന നാമ 
ത്തോടു മനുഷ്യര്‍ക്കു ശ്രദ്ധയും ഭക്തിയും ഉണ്ടാക്കുന്നതിനു 
വേണ്ടി ഓംകാരത്തിന്റെ മഹിമയെ വര്‍ണ്ണിക്കുന്നു. “ഓം” 
എന്നത്‌ പരബ്രഹ്മപരമാത്മാവിന്റെ നാമമായതുകൊണ്ടു 
സാക്ഷാല്‍ ബ്രഹ്മം തന്നെയാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഭഗ 
വാന്റെ നാമവും ഭഗവല്‍സ്വരുപം തന്നെയാകുന്നു. ഈ കാണ 
പ്പെടുന്ന എല്ലാ ലോകങ്ങളും “ഓം” എന്ന ആ ബ്രഹ്മത്തിന്റെ 
തന്നെ സ്ഥൂലരൂപമാണ്‌. “ഓം” എന്നത്‌ അനുക്രതിയുടെ - അനു 
മോദനത്തിന്റെ - സൂചനയാകുന്നു. എപ്പോള്‍ ഏതെങ്കിലും 
സംഗതിയെ അനുമോദിക്കുന്നുവോ അപ്പോള്‍ ശ്രേഷ്ഠപുരുഷ 
നായ പരമേശ്വരന്റെ നാമസ്വരുപമായ ഈ ഓംകാരത്തെ ഉച്ച 
രിച്ച്‌ ആംഗ്യത്തോടെ അതിനെ അനുമോദിക്കുന്നു. മറ്റ്‌ അര്‍ത്ഥ 
രഹിതങ്ങളായ പദങ്ങള്‍ ഉച്ചരിക്കപ്പെടുന്നില്ല. ഇക്കാര്യം പ്രസി 
ദ്ധമാണ്‌. ശിഷ്യന്‍ തന്റെ ഗുരുവിനോടും അതുപോലെ ശ്രോതാവ്‌ 
ഏതെങ്കിലും പണ്ഡിതനോടും ഉപദേശത്തെ അഭ്യര്‍ത്ഥിക്കു 
മ്പോള്‍ ഗുരുവും വക്താവും “ഓം” എന്നു പറഞ്ഞുകൊണ്ടു 
തന്നെ ഉപദേശിക്കുവാന്‍ ആരംഭിക്കുന്നു. സാമവേദം പാടുന്ന 


P 


DP 


വരും “ഓം” എന്ന ശ്രീപരമേശ്വരന്റെ നാമം നന്നായി ഉച്ചരിച്ചിട്ട്‌ ഗര്‍ഭോല്പാദനം നടത്തലും ഭൂതുകാലത്തില്‍ acts 


സാമവേദത്തിലെ ഗാനങ്ങള്‍ പാടുന്നു. യജ്ഞകര്‍മ്മങ്ങളില്‍ 
ശസ്തശംസനാകര്‍മ്മം നടത്തുന്ന ശാസ്താ എന്നു പേരുള്ള 
ജൃത്വിക്കു “ഓം ശോം” എന്നു പറഞ്ഞ്‌ ശാസ്ത്രങ്ങളുടെ അതാ 
യത്‌ തദ്വിഷയകമന്ത്രങ്ങളുടെ പാഠങ്ങള്‍ ഉരുവിടുന്നു. യജ്ഞ 
കര്‍മ്മങ്ങള്‍ നടത്തിക്കുന്ന അധ്വര്യ എന്നുപേരുള്ള ജത്വിക്കും 
“ഓം” എന്ന പരമേശ്വരന്റെ നാമത്തെ ഉച്ചരിച്ചിട്ടുതന്നെ പ്രതിഗ 
രമന്ത്രത്തെ ഉച്ചരിക്കുന്നു. ബ്രഹ്മാവ്‌ (നാലാം ഭൃത്വിക്ക്‌) “ഓം” 
എന്ന്‌ പരബ്രഹ്മ പരമാത്മ നാമത്തെ ഉച്ചരിച്ചുകൊണ്ടു യജ്ഞ 
കര്‍മ്മം നടത്തുന്നതിന്‌ അനുവദിക്കുന്നു. അതുപോലെ “ഓം” 
എന്നു പറഞ്ഞുകൊണ്ടുതന്നെ അഗ്നിഹോത്രം നടത്തുന്നതിനും 
അനുവദിക്കുന്നു. അദ്ധ്യയനം നടത്തുന്നതിനുദ്യുക്തരായ 
ബ്രാഹ്മണ ബ്രഹ്മചാരികളും “ഓം” എന്ന പരമേശ്വരന്റെ 
നാമത്തെ ആദ്യമായുച്ചരിച്ചുകൊണ്ട്‌ “എനിക്കു വേദം നല്ലതു 
പോലെ പഠിക്കുവാന്‍ കഴിയട്ടെ” എന്നു പറയുന്നു. അതായത്‌ 
ഓം കാരം യാതൊരുത്തന്റെ നാമം ആകുന്നുവോ ആ പരമേ 
ശ്വരനോട്‌ ഓങ്കാരത്തെ ഉച്ചരിച്ചുകൊണ്ട്‌ ഈ പ്രാര്‍ത്ഥന നട 
ത്തുന്നു. “ഞാന്‍ വേദത്തെ - വൈദികജ്ഞാനത്തെ പ്രാപിക്കും. 
അതിനുള്ള ബുദ്ധി നല്‍കിയാലും, ഇതിന്റെ ഫലസ്വരൂപമായി 
അവന്‍ വേദത്തെ നിസ്സന്ദേഹമായും പ്രാപിക്കുന്നു. ഇപ്രകാരം 
ഈ മന്ത്രത്തില്‍ ഓങ്കാരത്തിന്റെ മഹിമയെ വര്‍ണ്ണിച്ചിരിക്കുന്നു. 


നവമാനുവാകം 


ജുതം ച സ്വാധ്യായ പ്രവചനേ ച. സത്യം ച 
സ്വാധ്യായപ്രവചനേ ച. തപശ്ച സ്വാധ്യായപ്രവചനേ 
ച. ദമശ്ച സ്വാധ്യായ പ്രവചനേ ച. അഗ്നയശ്ച സ്വാധ്യാ 
യ്രപവചനേ ച. അഗ്നിഹോത്രം ച സ്വാധ്യായ പ്രവ 
ചനേ ച അതിഥയശ്ച സ്വാധ്യായ്രപവചനേ ച. 
മാനുഷം ച സ്വാധ്യായ പ്രവചനേ ച. പ്രജാ ച 
സ്വാധ്യായപ്രവചനേ ച. പ്രജനശ്ചസ്വാധ്യായ പ്രവ 
ചനേ ച. പ്രജാതിശ്ച സ്വാധ്യായപ്രവചനേ ച. സത്യ 
മിതി സത്യവചാ രാഥീതരഃ. തപ ഇതി തപോനിത്യഃ 
പൌരുശിഷ്ടിഃ. സ്വാധ്യായ പ്രവചനേ ഏവേതി നാകോ 
മൌദ്ഗല്യഃ. തദ്ധി തപസ്തദ്ധി തപഃ. 


ഈ അനുവാകത്തില്‍ അദ്ധ്യയനവും അദ്ധ്യാപനവും നട 
ത്തുന്നവരെ ശാസ്ത്രങ്ങളില്‍ നിര്‍ദ്ദേശിച്ചിരിക്കുന്ന മാര്‍ഗ്ഗ 
ത്തില്‍ക്കൂടി സ്വയം നീങ്ങണമെന്ന കാര്യം ഓര്‍മ്മപ്പെടുത്തു 
ന്നു. ഇതേകാര്യം ഉപദേശകനും ഉപദേശം ശ്രവിക്കുന്നവനും 
മനസ്സിലാക്കണം. അദ്ധ്യയനവും അദ്ധ്യാപനവും രണ്ടും 
വളരെ ഉപയോഗപ്രദമാണ്‌. ശാസ്ത്രങ്ങളുടെ അദ്ധ്യയനം 
കൊണ്ടുതന്നെ മനുഷ്യര്‍ക്കു സ്വന്തം കര്‍ത്തവ്യങ്ങളുടേയും 
അവയുടെ വിധികളുടേയും ഫലങ്ങളുടേയും ജ്ഞാനം ഉണ്ടാ 
കുന്നു. അതിനാല്‍ ഇതനുഷ്ഠിച്ചു കൊണ്ടുതന്നെ അതോടുകൂടി 
യഥായോഗ്യമായ സദാചാരപാലനവും സത്യഭാഷണവും 
സ്വധര്‍മ്മ പാലനത്തില്‍ സംഭവിക്കാവുന്ന കഷ്ടതകളും 
ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കലും മനസ്സിനെ നിയന്ത്രിക്കലും 
അഗ്നിഹോത്രത്തിനായുള്ള അഗ്നിയെ ജലിപ്പിക്കലും അതില്‍ 
ഹവനം നടത്തലും അതിഥിസേവനം ചെയ്യലും എല്ലാവരോടും 
മനുഷ്യോചിതമായി പെരുമാറലും ശാസ്ത്രവിധിപ്രകാരമുള്ള 


സ്ത്രീസംഭോഗം നടത്തലും അതുപോലെ കുടുംബത്തെ 
വളര്‍ത്തുന്നതിനുള്ള ഉപായങ്ങള്‍ നടത്തലും - ഇങ്ങനെ എല്ലാ 
ശ്രേഷ്ഠകര്‍മ്മങ്ങളുടേയും അനുഷ്ഠാനങ്ങള്‍ നടത്തിക്കൊണ്ടു 
ജീവിക്കണം എന്ന്‌ ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ധ്യാപകനേയും 
ഉപദേശകനേയും സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ കര്‍ത്ത 
വ്യങ്ങളുടെയും സമുചിതമായ പാലനം പ്രത്യകിച്ചും 
ആവശ്യമാണ്‌; എന്തുകൊണ്ടെന്നാല്‍ അവരുടെ ആദര്‍ശങ്ങളെ 
വിദ്യാര്‍ത്ഥികളും ശ്രോതാക്കളും അനുകരിക്കുന്നു. രഥീത 
രന്റെ പുത്രന്‍ സത്യവചസ്സ്‌ മഹര്‍ഷി പറയുന്നത്‌ “ഈ എല്ലാ 
കര്‍മ്മങ്ങളിലും സത്യം തന്നെ സര്‍വ്വശ്രേഷ്ഠമാകുന്നു; എന്തു 
കൊണ്ടെന്നാല്‍ ഓരോ കര്‍മ്മവും സത്യഭാഷണത്തോടയും 
സത്യഭാവത്തോടുംകൂടി ചെയ്യപ്പെട്ടാല്‍ മാത്രമേ യഥാര്‍ത്ഥരു 
പത്തോടുകൂടിയതായിത്തീരുന്നുള്ളൂ” എന്നാണ്‌. പുരുശിഷ്ട 
പുത്രനായ തപോനിത്യമഹര്‍ഷി പറയുന്നത്‌ “തപശ്ചര്യതന്നെ 
സര്‍വ്വശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ തപസ്സില്‍ നിന്നു 
തന്നെ സത്യഭാഷണാദി സമസ്ത ധര്‍മ്മങ്ങളുടേയും പാലനം 
നടത്തുന്നതിനും അവയില്‍ ഉറച്ചുനില്‍ക്കുന്നതിനും ഉള്ള 
ശക്തി ഉണ്ടാകുന്നു” എന്നാണ്‌ മുദ്ഗലകന്റെ പുത്രന്‍ നാകമു 
നിയുടെ അഭിപ്രായം, “വേദങ്ങളും ധര്‍മ്മശാസ്ത്രങ്ങളും പഠി 
ക്കലും പഠിപ്പിക്കലും തന്നെ സര്‍വ്വശ്രേഷ്ഠമാകുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ അതുതന്നെ തപസ്സാകുന്നു. അതായത്‌ ഇവ 
യില്‍ നിന്നുതന്നെയാണു തപസ്സു മുതലായി എല്ലാ ധര്‍മ്മങ്ങ 
ളുടേയും ജ്ഞാനം ഉണ്ടാകുന്നത്‌” എന്നാകുന്നു. ഈ എല്ലാ 
മഹര്‍ഷിമാരും പറയുന്നത്‌ യഥാര്‍ത്ഥമാണ്‌. അവരുടെ കഥന 
ങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്‌ ഓരോ കര്‍മ്മത്തിലും ഈ മൂന്നെണ്ണ 
ത്തിനും പ്രാധാന്യമുണ്ടെന്ന ഭാവം കാണിക്കപ്പെട്ടിരിക്കുന്നു. 
യാതൊരു കര്‍മ്മം ചെയ്യപ്പെടുന്നുവവോ അത്‌ പഠനപാഠങ്ങ 
ളില്‍ നിന്നും ഉപലബ്ധമായ ശാസ്ത്രജ്ഞാനത്തിനനുകൂലമാ 
യിരിക്കണം. എത്രമാത്രം വിഘ്നങ്ങള്‍ ഉണ്ടായിക്കൊള്ളട്ടെ, 
സ്വന്തം കര്‍ത്തവ്യപാലനതപസ്സില്‍ സദാ ഉറച്ചുതന്നെ നില്‍ക്കു 
കയും ഓരോ ക്രിയയിലും സത്യഭാവവും സത്യഭാഷണപരമായ 
വിശേഷ ശ്രദ്ധയും ഉണ്ടായിരിക്കുകയും വേണം. 


ദശമാനുവാകം 


അഹം വൃക്ഷസ്യ രേരിവാ. കീര്‍ത്തിഃ പൃഷ്ടം ഗിരേ 
രിവ. ഈര്‍ധ്വപവിത്രോ വാജിനീവ സ്വമൃതമസ്മി. 
ദ്രവിണം സര്‍വ്വച്ചസം. സുമേധാ അമൃതോക്ഷിതഃ ഇതി 
ര്രശേങ്കോര്‍വേദാനുവചനം. 


ത്രിശങ്കു എന്നുപേരുള്ള മഹര്‍ഷി പരമാത്മാവിനെ പ്രാപി 
ചിട്ട്‌ തനിക്കുണ്ടായ അനുഭവത്തെ വിവരിക്കുന്നു. അതിനെ 
ത്തന്നെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. ത്രിശങ്കുവിന്റെ വാക്കിന്‍പ്ര 
കാരം സ്വന്തം അന്തഃകരണത്തില്‍ ചിന്തിക്കുന്നതുതന്നെ പര 
മാത്മ പ്രാപ്തിക്കുള്ള സാധനയാകുന്നു. ഇതു പറയുന്നതിനു 
തന്നെ ഈ അനുവാകത്തിന്റെ ആരംഭം ഉപയോഗിക്കുന്നു. 
ശ്രുതിയുടെ ഭാവാര്‍ത്ഥം ഇതാണ്‌. “ഞാന്‍ പ്രവാഹരൂപത്തില്‍ 
അനാദികാലം മുതല്‍ നിലനിന്നുപോരുന്ന ഈ ജനന മരണമാ 
കുന്ന സംസാര വൃക്ഷത്തിന്റെ ഉന്മൂലനാശം വരുത്തുന്നവനാ 
കുന്നു. ഇത്‌ എന്റെ അവസാനത്തെ ജന്മമാകുന്നു. ഇതിനു 


ഇ 


ശേഷം എനിക്കു പുനര്‍ജ്ജന്മം ഉണ്ടാകുന്നില്ല. എന്റെ കീര്‍ത്തി 
പര്‍വ്വതശിഖരംപോലെ ഉന്നതവും വിശാലവുമാണ്‌. 
അന്നോല്‍പ്പാദനശക്തിയാല്‍ യുക്തമായ സൂര്യനില്‍ എങ്ങനെ 
ഉത്തമമായ അമൃതം നിവസിക്കുന്നുവോ അപ്രകാരം ഞാനും 
വിശുദ്ധ രാഗദോഷാദികളാല്‍ സര്‍വ്വഥാ മുക്തനും അമരസ്വ 
രൂപനുമാകുന്നു. ഇതു കൂടാതെ ഞാന്‍ പ്രകാശയുക്തധന 
ത്തിന്റെ ഭണ്ഡാഗാരവും പരമാനന്ദരൂപമാകുന്ന അമൃതത്തില്‍ 
നിമഗ്നനും ശ്രേഷ്ഠമായ ധാരണായുക്തബുദ്ധിയാല്‍ സമ്പ 
ന്നനും ആകുന്നു.” ഇത്‌ ത്രിശങ്കുമഹര്‍ഷിയുടെ വേദാനുവചന 
ങ്ങളാകുന്നു. അതായത്‌ ജ്ഞാനപ്രാപ്തിക്കുശേഷം വ്യക്തമാ 
ക്കപ്പെട്ട ആത്മാവിന്റെ ഉദ്ഗാരമാകുന്നു. 


മനുഷ്യന്‍ ഏതു പ്രകാരത്തിലുള്ള ഭാവന ചെയ്യുന്നുവോ 
അതു ഭാവനയനുസരിച്ചു സംഭവിക്കുന്നു. അവന്റെ സങ്കല്പ 
ത്തില്‍ ഇത്‌ അപൂർവ്വവും ആശ്ചര്യജനകവുമായ ശക്തിയാകു 
ന്നു. അതിനാല്‍ യാതൊരു മനുഷ്യന്‍ തന്നില്‍ത്തന്നെ ഉപര്യു 
ക്തമായ ഭാവനയുടെ അഭ്യാസം നടത്തുന്നുവോ അവന്‍ നിശ്ച 
യമായും അങ്ങനെതന്നെയായിത്തീരും. എന്നാല്‍ ഈ സാധ 
നയില്‍ പൂര്‍ണ്ണമായ ശ്രദ്ധയുടെ ആവശ്യമുണ്ട്‌. ഭാവനക്കനു 
സരണമായ ഗുണം വരാതെ അഹങ്കാരം വന്നു ഭവിക്ക 
യാണെങ്കില്‍ നാശംതന്നെ സംഭവിക്കുന്നു. ഈ വേദവചനങ്ങ 
ളുടെ രഹസ്യത്തെ ശരിക്കും മനസ്സിലാക്കി അതിനെ ചിന്തിക്കു 
കയാണെങ്കില്‍ അഹങ്കാരത്തെപ്പറ്റിയുള്ള ആശങ്കയ്ക്കേ അവ 


കാശമില. 
൦ 
ഏകാദശാനുവാകം 


വേദമനൂച്യാചാര്യേോ/ന്തേവാസിന മനുശാസ്തി. 
സത്യം വദ. ധര്‍മ്മം ചര. സ്വാധ്യായാന്മാ പ്രമദഃ. ആചാ 
ര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേ 
ത്സീഃ. സത്യാന്ന പ്രമദിതവ്യം. ധര്‍മ്മാന്ന പ്രമദിതവ്യം. 
കുശലാന്ന പ്രമദിതവ്യം. ഭുത്യൈ ന പ്രമദിതവ്യം. 
സ്വാധ്യായപ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ദേവപിതൃ 
കാര്യാഭ്യാം ന പ്രമദിതവ്യം. 


ഗൃഹസ്ഥന്‍ തന്റെ ജീവിതം എങ്ങനെ ആവിഷ്ക്കരി 
ക്കണം; ഇക്കാര്യം ഗ്രഹിപ്പിക്കുന്നതിനു വേണ്ടി ഈ അനു 
വാകം ആരംഭിക്കുന്നു. ആചാര്യന്‍ ശിഷ്യനെ വേദത്തിന്റെ 
അദ്ധ്യയനം നല്ലതുപോലെ നടത്തിച്ചു സമാവര്‍ത്തന 
സംസ്ക്കാരസമയം ഗൃഹസ്ഥാശ്രമത്തില്‍ പ്രവേശിപ്പിച്ച്‌ ഗൃഹ 
സ്ഥധര്‍മ്മങ്ങളെ പാലിക്കുന്നതിനുള്ള വിദ്യ നല്‍കുന്നു - പുത്ര, 
നീ എപ്പോഴും സത്യം സംസാരിക്കണം, ആപത്തു സംഭവി 
ച്ചാല്‍പ്പോലും കള്ളത്തെ ഒരിക്കലും ശരണം പ്രാപിക്കരുത്‌. 
തന്റെ വര്‍ണ്ണാശ്രമത്തിനനുകൂലമായി ശാസ്ത്രസമ്മതങ്ങളായ 
ധര്‍മ്മങ്ങളെ അനുഷ്ഠിക്കുക. സ്വാധ്യായത്തോടെ അതായത്‌ 
വേദാഭ്യാസത്തോടുകൂടി സന്ധ്യാവന്ദനവും ഗായത്രീജപവും 
ഭഗവന്നാമ ഗുണകീര്‍ത്തനങ്ങളും നടത്തി നിത്യകര്‍മ്മങ്ങളില്‍ 
ഒരിക്കലും പ്രമാദം വരുത്താതിരിക്കുക - അതായത്‌ ഒരിക്കലും 
അവയെ അനാദരവോടുകൂടി നടത്താതിരിക്കുക. ആലസ്യം 
മൂലം നടത്താരിക്കുകയും ചെയ്യരുത്‌. ഗുരുവിനു ദക്ഷിണാരൂ 
പത്തില്‍ അദ്ദേഹത്തിന്റെ രുചിക്കനുസരണമായ ധനം കൊണ്ടു 
വന്ന്‌ പ്രേമപൂര്‍വ്വം നല്കുക. പിന്നെ അദ്ദേഹത്തിന്റെ ആജ്ഞ 


യോടുകൂടി ഗൃഹസ്ഥാശ്രമത്തില്‍ പ്രവേശിച്ചു സ്വധര്‍മ്മങ്ങളെ 
പാലിച്ചുകൊണ്ട്‌ സന്താന പരമ്പരകളെ സംരക്ഷിക്കുക. ഇതിനു 
ലോപം വരുത്തരുത്‌. അതായത്‌ ശാസ്ത്രവിധിപ്രകാരം 
വിവാഹം കഴിച്ച ധര്‍മ്മപത്നിയോടുകൂടി ഭൂതുകാലത്തില്‍ നിയ 
മപ്രകാരമുള്ള സഹവാസം അനുഷ്ഠിച്ചു സന്താനോല്‍പ്പാദന 
കര്‍മ്മം അനാസക്തിപൂര്‍വ്വം നടത്തുക. നീ ഒരിക്കലും സത്യ 
ത്തില്‍നിന്നും വ്യതിചലിക്കരുത്‌; അതായത്‌ കളിതമാശയിലും 
വ്യര്‍ത്ഥമായ കാര്യങ്ങളിലും വാണിയുടെ ശക്തിയെ നഷ്ടപ്പെ 
ടുത്തരുത്‌. പരിഹാസമെന്ന നാട്യത്തില്‍ ഒരിക്കലും കളവു പറ 
യരുത്‌. ഇപ്രകാരം തന്നെ ധര്‍മ്മപാലനങ്ങളില്‍ തെറ്റു പ്രവര്‍ത്തി 
ക്കരുത്‌; അതായത്‌ എന്തെങ്കിലും നാട്യത്തിലോ അലസത 
യാലോ ധര്‍മ്മത്തെ അവഹേളിക്കരുത്. ലാകികവും 
ശാസ്ത്രീവും ആയി കര്‍ത്തവ്യരൂപത്തില്‍ ലഭ്യമാകുന്ന എത്ര 
യെത്ര ശുഭകര്‍മ്മങ്ങളുണ്ടോ അവയെ ഒരിക്കലും ത്യജിക്കു 
കയോ അവയില്‍ ഉപേക്ഷ വിചാരിക്കുകയോ ചെയ്യരുത്‌. മറിച്ച്‌ 
യഥായോഗ്യം അവയെ അനുഷ്ഠിച്ചുകൊണ്ടുജീവിക്കണം. ധന 
സമ്പത്തു വര്‍ദ്ധിപ്പിക്കുന്നവ ലാകികോന്നതികളുടെ സാധന 
കളെ സംബന്ധിച്ചും ഉദാസീന മനോഭാവം സ്വീകരിക്കരുത്‌. 
ഇതിനുവേണ്ടിയും വര്‍ണ്ണാശ്രമാനുകൂലങ്ങളായ പ്രവര്‍ത്തന 
ങ്ങള്‍ അനുഷ്ഠിക്കണം. മുഖ്യ വിഷയങ്ങളായ പഠിക്കലും പഠി 
പ്പിക്കലും - അവയെ ഒരിക്കലും അവഹേളിക്കുകയോ മടികൊ 
ണ്ടുപേക്ഷിക്കുകയോ ചെയ്യരുത്‌. ഇപ്രകാരംതന്നെ അഗ്നിഹോ 
ത്രവും യജ്ഞാദികളുടെ അനുഷ്ഠാനരൂപങ്ങളായ ദേവകാര്യ 
ങ്ങളും ശ്രാദ്ധ തര്‍പ്പണാദി പിതൃകാര്യങ്ങളും നടത്തുന്നതില്‍ 
ആലസ്യമോ അവഹേളനാപരമായ പ്രമാദമോ സംഭവിക്കരുത്‌. 


മാതൃദേവോ ഭവ. പിതൃദേവോ ഭവ. ആചാര്യദേവോ 
ഭവ. അതിഥിദേവോ ഭവ. യാന്യനവദ്യാനി കര്‍മാണി 
താനി സേവിതവ്യാനി. നോ ഇതരാണി. യാന്യസ്മാകം 
സുചരിതാനി താനി ത്വയോപാസ്യനാനി. നോ ഇതരാ 
ണി. യേ കേ ചാസ്മച്ഛ്റേയാംസോ ബ്രാഹ്മണോ. 
തേഷാം ത്വയാ/ /സനേന പ്രശ്വസിതവ്യം. ശ്രദ്ധയോ 
ദേയം. അശ്രദ്ധയാദേയം. ശ്രിയാ ദേയം. ഹ്റിയാദേയം. 
ഭിയാ ദേയം. സംവിദാ ദേയം. 


പുത്ര, നീ മാതാവിനേയും പിതാവിനേയും ഗുരുവിനേയും 
അതിഥിയേയും ദേവതുല്യം കരുതണം. ഈ നാലുപേരേയും 
ഈശ്വരന്റെ പ്രതിമൂര്‍ത്തിയെന്നു കരുതി ശ്രദ്ധയോടും ഭക്തി 
യോടും ഇവരുടെ ആജ്ഞയെ പാലിച്ചും നമസ്ക്കരിച്ചും ജീവി 
ക്കുക. ഇവരെ എപ്പോഴും തന്റെ വിനയപൂര്‍ണ്ണമായ നടപടിക 
ളാല്‍ പ്രസന്നരാക്കിത്തീര്‍ക്കുക. ലോകത്തിലുള്ള നിര്‍ദ്ദോഷ 
ങ്ങളായ എല്ലാ കര്‍മ്മങ്ങളേയും നീ സേവിക്കണം. അവയില്‍ 
നിന്നും വിരുദ്ധമായി ദോഷയുക്തങ്ങളും നിഷിദ്ധങ്ങളുമായ 
കര്‍മ്മങ്ങളെ മറന്നിട്ട്‌ - സ്വപ്നത്തില്‍ പ്പോലും അവയെ ആച 
രിക്കരുത്‌. നമ്മുടെ സ്വന്തംഗുരു ജനങ്ങളുടെ ആചാരവ്യവഹാ 
രങ്ങളില്‍ ഉത്തമങ്ങളും മഹാത്മാക്കളാല്‍ അനുമോദിക്കപ്പെട്ടി 
ട്ടുള്ളവയുമായ ആചരണങ്ങളെ സംബന്ധിച്ച്‌ യാതൊരുവിധ 
ത്തിലുമുള്ള ശങ്കുകള്‍ക്കിടമില്ലാത്തവയെ നിങ്ങള്‍ അനുകരിക്ക 
ണം. യാതൊന്നിനെ സംബന്ധിച്ച്‌ അല്പമെങ്കിലും ശങ്കയുണ്ടാ 
കുന്നുവോ അതിനെ ഒരിക്കലും അനുകരിക്കുവാന്‍ പാടില്ല. 
യാതൊരുത്തന്‍ ആരെങ്കിലും ശ്രേഷ്ഠന്‍ - വയസ്സിലും വിദ്യ 


P 


ന 


യിലും തപസ്സിലും ആചരണങ്ങളിലും ഉന്നതന്‍ ആയിട്ടുള്ള 
വന്‍ - തഥാ ബ്രാഹ്മണാദി പുജ്യന്‍, വീട്ടില്‍ ആഗതനാകുകയാ 
ണെങ്കില്‍ ആ ആളിനെ പാദ്യം അര്‍ഘ്യം ആസനം മുതലായവ 
നല്‍കി എല്ലാ പ്രകാരത്തിലും ബഹുമാനിക്കുകയും യഥാ 
യോഗ്യം സേവനം ചെയ്യുകയും വേണം. തന്റെ ശക്തിക്കനു 
സരണമായ ദാനം ചെയ്യുന്ന തിനും നിങ്ങള്‍ ഉദാരപൂര്‍വ്വകമായി 
തല്‍പ്പരരായിരിക്കണം. എന്തെങ്കിലും നല്‍കുകയാണെങ്കില്‍ 
അത്‌ ബഹുമാനത്തോടുകൂടിയായിരിക്കണം. ശ്രദ്ധാപൂര്‍വ്വമ 
ല്ലാതെ യാതൊന്നും നല്‍കുവാന്‍ പാടില്ല. എന്തുകൊണ്ടെന്നാല്‍ 
അശ്രദ്ധയോടെ നല്‍കപ്പെടുന്ന ദാനാദികര്‍മ്മങ്ങള്‍ അസ 
ത്തായി പരിഗണിക്കപ്പെടുന്നു. വിനയത്തോടെ ദാനം 
ചെയ്യണം; അതായത്‌ എല്ലാ സമ്പത്തുകളും ഭഗവാന്റേതാകു 
ന്നു. ഞാനതിനെ എന്റേതെന്നു കരുതുന്നു എങ്കില്‍ അത്‌ അത്യ 
ധികം അപരാധമാകുന്നു. അതിനെ എല്ലാ ജീവികളുടേയും 
ഹൃദയത്തില്‍ സ്ഥിതിചെയ്യുന്ന ഭഗവാന്റെ സേവനത്തിനായി 
ചിലവഴിക്കേണ്ടത്‌ എന്റെ കര്‍ത്ത വ്ൃയമാകുന്നു. ഞാനെന്തുമാത്രം 
കൊടുത്താലും അത്‌ അല്പമാത്രമേ ആകുന്നുള്ളൂ. ഇപ്രകാരം 
ചിന്തിച്ചു വളരെ എളിമയോടുകൂടി നല്‍കണം. മനസ്സില്‍ ദാനി 
യാണെന്ന അഹങ്കാരം വരുവാനനുവദിക്കരുത്‌. എല്ലായിടത്തും 
എല്ലാത്തിലും ഭഗവാന്‍ സ്ഥിതിചെയ്യുന്നു. അതിനാല്‍ ദാനം 
സ്വീകരിക്കുന്നതുതന്നെ അദ്ദേഹത്തിന്റെ കൃപയൊന്നുമാത്രം 
എന്നു വിചാരിച്ചു ഭഗവാനോടു ഭയാമ്പിതനായി ദാനം നല്‍ക 
ണം. “ഞങ്ങള്‍ ചിലര്‍ക്കെല്ലാം ഉപകാരം ചെയ്യുന്നു” എന്നുള്ള 
ഭാവത്തോടുകൂടി, അഹങ്കാത്തോടുകൂടി, അവിനയമായി 
യാതൊരു ദാനവും ചെയ്യരുത്‌. എന്നാല്‍ യാതൊന്ന്‌ നാം ദാന 
രൂപത്തില്‍ നല്‍കുന്നുവോ അതു വിവേകത്തോടും അതിന്റെ 
പരിണാമത്തെ മനസ്സിലാക്കിയും നിഷ്ക്കാമഭവത്തോടുകൂടിയ 
കര്‍ത്തവ്യമെന്നു കരുതിയും ആയിരിക്കണം. ഇപ്രകാരം നല്ക 
പ്പെടുന്ന ദാനം ഭഗവല്‍പ്രീതിക്കായി മംഗളത്തിന്റെ സാധനയാ 
യിത്തീരുവാന്‍ ഇടയാകുന്നു. അതുതന്നെ അക്ഷയഫലത്തെ 
പ്രദാനം ചെയ്യുന്നതാകുന്നു. 


അഥ യദി തേ കര്‍മ്മവിചികിത്സാ വാ വൃത്തവിചി 
കിത്സാ വാ സ്യാത്‌ യേ തത്ര ബ്രാഹ്മണാഃ സമ്മര്‍ശി 
നഃ. യുക്താ ആയുക്താഃ. അലുക്ഷാ ധര്‍മ്മകാമാഃ സ്യൂ; 
യഥാ തേ തത്ര വര്‍ത്തരേന്‍. തഥാ തത്ര വര്‍ത്തേഥാഃ. 
അഥാഭ്യാഖ്യാതേഷു. യേ തത്ര ബ്രഹ്മണാഃ സമ്മര്‍ശി 
നഃ. യുക്താ ആയുക്താഃ അലുക്ഷാ ധര്‍മ്മകാമാഃ സ്യുഃ, 
യഥാ തേ തേഷുവര്‍ത്തരേന്‍ഃ തഥാ തേഷവര്‍ത്തേഥാ. 
ഏഷ ആദേശഃ. ഏഷ ഉപദേശഃ ഏഷാ വേദേപനിഷ 
ത്‌. ഏതദനുശാസനം. ഏവമുപാസിതവ്യം! ഏവമു 
ചൈതദുപാസ്യം. 


ഇവയെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ടും നിങ്ങള്‍ക്ക്‌ ഏതെ 
ങ്കിലും ഒരവസരത്തില്‍ സ്വ കര്‍ത്തവ്യത്തെ നിശ്ചയിക്കുന്നതിന്‌ 
വിഷമം നേരിടുകയോ സ്വന്തം ബുദ്ധിയില്‍ ഒരു തീരുമാനത്തി 
ലെത്തുന്നതിനു സാധിക്കാതെ വരികയോ നിങ്ങള്‍ കിംകര്‍ത്ത 
വ്യവിമൂഡനായിത്തീരുകയോ ആണെങ്കില്‍ അങ്ങനെയുള്ള 
അവസ്ഥയില്‍ നല്ല ചിന്താഗതിയോടുകൂടിയവനും ഉചിതങ്ങ 
ളായ നല്ല ഉപദേശങ്ങള്‍ നല്‍കുന്നവനും സല്‍ക്കര്‍മ്മങ്ങളിലും 
സദാചാരങ്ങളിലും തല്‍പ്പരതയോടുകുടി വ്യാപൃതനായിരിക്കു 


ന്നവനും എല്ലാവരോടും സ്നേഹമയമായ പ 
കൂടിയവനും അതുപോലെ ഏകമാത്രമായ ധര്‍മ്മപാലനത്തില്‍ 
ആഗ്രഹമുള്ളവനുമായ വിദ്വാനുമായ ബ്രാഹ്മണന്‍ എപ്രകാരം 
ഇങ്ങനെയുള്ള കാര്യങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നുവോ അതുപോലെ 
തന്നെ നിങ്ങളും ആചരിക്കണം. അങ്ങനെയുള്ള അവസര 
ത്തില്‍ അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ചും അദ്ദേഹത്തിന്റെ 
ആദര്‍ശമനുസരിച്ചും അവയെ അനുഗമിക്കണം. ഇതു 
കൂടാതെ ഒരുവന്‍ ഏതെങ്കിലും ദോഷത്താല്‍ കളങ്കപ്പെട്ടുപോ 
യെങ്കില്‍ അവനോട്‌ എങ്ങനെ പെരുമാറണം - എന്ന വിഷയ 
ത്തിലും നിങ്ങള്‍ക്ക്‌ ഒരു വിഷമാവസ്ഥ ഉണ്ടാകുകയാണെങ്കില്‍ 
നിങ്ങള്‍ക്ക്‌ സ്വന്തം ബുദ്ധിയാല്‍ ഒരു തീരുമാനത്തിലെത്തു 
വാന്‍ സാധിക്കുന്നില്ലെങ്കില്‍ മുകളില്‍ പറഞ്ഞിരിക്കുന്ന വിധ 
ത്തിലുള്ള മഹാന്മാരായ ആളുകള്‍ അവനോടു എങ്ങിനെ പെരു 
മാറുന്നവോ അങ്ങനെതന്നെ നിങ്ങളും പ്രവര്‍ത്തിക്കണം. അവ 
രുടെ നടപടികള്‍ ഇക്കാര്യത്തില്‍ പ്രമാണമാകുന്നു. 


ശാസ്ത്രത്തിന്റെ ആജ്ഞ -ശാസ്ത്രം പിഴിഞ്ഞെടുത്ത സത്ത്‌ 
ഇതുതന്നെയാകുന്നു. ഗുരുക്കന്മാരും മാതാപിതാക്കളും തങ്ങ 
ളുടെ ശിഷ്യന്മാര്‍ക്കും സന്താനങ്ങള്‍ക്കും നല്‍കുന്ന 
ഉപദേശങ്ങള്‍ എല്ലാ വേദങ്ങളുടെയും രഹസ്യമായ ഇതുതന്നെ 
യാകുന്നു. മാത്രമല്ല, നിയമവും ഇതുതന്നെയാകുന്നു. 
ഈശ്വരന്റെ ആജ്ഞയും പരമ്പരാഗതമായ ഉപദേശങ്ങളുടെ 
നാമവും ഈ നിയമം തന്നെയാകുന്നു. അതിനാല്‍ നിങ്ങള്‍ 
ഇതുപോലെയുള്ള കര്‍ത്തവ്യങ്ങളും സദാചാരങ്ങളും പാലിച്ചു 
കൊള്ളണം. 


ദ്വാദശാനുവാകം 


ശം നോ മിത്രഃഃ ശം വരുണഃ. ശം നോ ഭവത്വര്യമാ. 
ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ. ശം നോ വിഷ്ണുരുരു 
ക്രമഃ. നമോ ബ്രഹ്മണേ. നമസ്തേ വായോ. ത്വമേവ 
പ്രത്യക്ഷം ്രഹ്മാസി. ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാ 
ദിഷം. ഭൂൃതമവാദിഷം. സത്യമവാദിഷം. തന്മാമാവീത്‌. 
തദ്വക്താരമാവീത്‌. ആവീന്മാം. ആവീദ്വക്താരം. 


ഓം ശാന്തിഃ ! ശാന്തിഃ !! ശാന്തിഃ !!! 


ശിക്ഷാവല്ലിയുടെ ഈ അന്തിമാനുവാകത്തില്‍ ഭിന്നഭിന്ന 
ശക്തികളുടെ അധിഷ്ഠാതാവായ പരമേശ്വരനോടു ഭിന്നഭിന്ന 
നാമത്തിലും രൂപത്തിലും അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട്‌ 
പ്രാര്‍ത്ഥനാപൂര്‍വ്വം നന്ദി പ്രകടിപ്പിക്കുന്നു. ആധിദൈവികവും 
ആദ്ധ്യാത്മികവും ആധിഭതികവുമായ ശക്തികളുടെ രൂപ 
ത്തിലും അതുപോലെ അവയുടെ അധിഷ്ഠാനദേവതകളായ 
മിത്രന്‍ വരുണന്‍ മുതലായ ദേവതകളുടെ രൂപത്തിലും യാതൊ 
രുത്തന്‍ അഖിലത്തിന്റേയും ആത്മാവും അന്തര്യാമിയുമായി 
രിക്കുന്ന പരമേശ്വരനായിരിക്കുന്നുവോ അദ്ദേഹം എല്ലാപ്രകാ 
രത്തിലും നമുക്കു കല്യാണമയനായി ഭവിക്കട്ടെ - നമ്മുടെ ഉന്ന 
തിയുടെ മാര്‍ഗ്ഗത്തില്‍ യാതൊരുവിധത്തിലുള്ള വിഘ്നങ്ങള്‍ 
സംഭവിക്കുവാന്‍ അനുവദിക്കാതിരിക്കട്ടെ. നിഖിലത്തിന്റെയും 
അന്തര്യാമിയായ ബ്രഹ്മത്തെ നമസ്‌ക്കരിക്കുന്നു. 


ഇപ്രകാരം ശാന്തിക്കുവേണ്ടി പരമാത്മാവിനോടു പ്രാര്‍ത്ഥി 
ച്ചിട്ടു സൂത്രാത്മാവായി പ്രാണരൂപത്തില്‍ എല്ലാ ജീവികളിലും 


P 


വ്യാപിച്ചിരിക്കുന്ന പരമേശ്വരനെ വായുവിന്റെ നാമത്തില്‍ 

സ്തുതിക്കുന്നു - “ഹേ സര്‍വ്വശക്തിമാന്‍, എല്ലാത്തിന്റേയും 

പ്രാണരൂപമായ വായുമയ പരമേശ്വര, അങ്ങയെ നമസ്്‌ക്കരി 

ക്കുന്നു. അങ്ങുതന്നെ എല്ലാ പ്രാണികളുടേയും പ്രാണസ്വരു 

പമായ പ്രത്യക്ഷ ബ്രഹ്മമാകുന്നു. അതിനാല്‍ ഞാന്‍ അങ്ങയെ 
ത്തന്നെ പ്രത്യക്ഷദൈവമമെന്നു പറഞ്ഞു വിളിക്കുന്നു. ഞാന്‍ 
ജതം എന്ന നാമത്തിലും അങ്ങയെ വിളിക്കുന്നു. എന്തുകൊ 

ണ്ടെന്നാല്‍ എല്ലാ ജീവികള്‍ക്കുമായി യാതൊന്ന്‌ കല്യാണകാ 

രിയായ നിയമമായിരിക്കുന്നുവോ ആ നിയമരൂപമായ ജത 

(ഈശ്വരനിയമുത്തിന്റെ അധിഷ്ഠാതാവും അങ്ങു തന്നെയാ 

കുന്നു. മാത്രമല്ല, ഞാന്‍ സത്യം എന്ന പേരിലും അങ്ങയെ 

സംബോധനം ചെയ്യുന്നു; എന്തുകൊണ്ടെന്നാല്‍, “സത്യ” (യ 

ഥാര്‍ത്ഥഭാഷണിത്തിന്റെ അധിഷ്ഠാനദേവതയും അങ്ങുതന്നെ 
യാകുന്നുവല്ലൊ. സര്‍വ്വവ്യാപിയും അന്തര്യാമിയുമായ പരമേ 
ശ്വരന്‍ സദാചാരവും സത്യഭാഷണവും സദ്വിദ്യ പ്രാപിക്കു 

ന്നതിനുള്ള ശക്തി എനിക്ക്‌ പ്രദാനം ചെയ്ത്‌ ജനനമരണമാ 

കുന്ന ഈ സംസാരച്ക്രത്തില്‍നിന്നും എന്നെ രക്ഷിക്കുകയും 
അതുപോലെ എന്റെ ആചാര്യന്‌ എല്ലാ ഉപദേശങ്ങളും നല്‍കി 
എല്ലായിടത്തും ആ സത്യത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തി 
പ്രദാനം ചെയ്ത്‌ അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തിരിക്കു 

ന്നു. ഇവിടെ “എന്നെ രക്ഷിച്ചിരിക്കുന്നു, എന്റെ ആചാര്യനെ 

രക്ഷിച്ചിരിക്കുന്നു' ഈ വാക്യങ്ങളുടെ ആവര്‍ത്തനത്തിന്റെ 

ആശയംശിക്ഷാവല്ലിയുടെ സമാപ്തിയെ സൂചിപ്പിക്കുന്നു. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ - ഇപ്രകാരം മുന്നു പ്രാവശ്യം 
“ശാന്തി” പദത്തെ ഉച്ചരിക്കുന്നതിന്റെ ഭാവാര്‍ത്ഥം - ആധിഭ 
തികവും ആധിദൈവികവും ആദ്ധ്യാത്മികവുമായി മൂന്നു വിധ 
ത്തിലുള്ള വിഘ്നങ്ങള്‍ക്ക്‌ സര്‍വ്വഥാ ഉപശമനം ഉണ്ടാകട്ടെ 
എന്ന താണ്‌. ഭഗവാന്‍ ശാന്തിസ്വരൂപനാകുന്നു. അതിനാല്‍ അദ്ദേ 
ഹത്തിന്റെ സ്മരണയില്‍ നിന്നും എല്ലാ പ്രകാരത്തിലുമുള്ള 
ശാന്തി സുനിശ്ചിതമാകുന്നു. 


്രഹ്മ നന്ദവല്ലി 
ശാന്തിപാഠം 


ഓം സഹ നാവവതു. സഹ ന ഭുനക്തും സഹ 
വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. മാ 
വിദ്വിഷാ വഹൈ. 


ഓം ശാന്തിഃ ! ശാന്തിഃ !! ശാന്തിഃ !!! 


ഹേ പരമാത്മന്‍, അങ്ങു ഗുരുശിഷ്യരായ ഞങ്ങളെ 
എപ്പോഴും എല്ലാ പ്രകാരത്തിലും രക്ഷിച്ചാലും! ഞങ്ങളെ 
എപ്പോഴും സമുചിതമായ രൂപത്തില്‍ പരിപാലിച്ചാലും. 
ഞങ്ങള്‍ക്ക്‌ എല്ലാവിധ ശക്തികളും പ്രദാനം ചെയ്താലും. 
ഞങ്ങള്‍ അഭ്യസിച്ച വിദ്യ തേജഃപൂര്‍ണ്ണമായിരിക്കണേ. ഒരി 
ക്കലും ആരോടും വിദ്യയില്‍ ഞങ്ങള്‍ക്കു പരാജയം സംഭവി 
ക്കാതിരിക്കണേ. ഞങ്ങള്‍ ജീവിതകാലം പരാജയം സംഭവിക്കാ 
തിരിക്കണേ. ഞങ്ങള്‍ ജീവിതകാലം മുഴുവന്‍ പരസ്പരം 
സ്നേഹസൂത്രത്താല്‍ ബദ്ധരായിരിക്കണേ. ഞങ്ങളുടെ ഉള്ളില്‍ 
ഒരിക്കലും പരസ്പരവിദ്വേഷം ഉണ്ടാകാതിരിക്കണേ. ഹേ പര 
മാത്മന്‍. മൂന്നു താപങ്ങള്‍ക്കും നിവൃത്തിയുണ്ടാക്കണമേ. 


K 


്രഥമാനുവാകം 
ബ്രഹ്മവിദാപ്നോതി പരം. തദേഷാഭ്യുക്താ. 


ബ്രഹ്മ ജ്ഞാനിയായ മഹാത്മാവ്‌ പരബ്രഹ്മത്തെ പ്രാപി 
ക്കുന്നു; ഇക്കാര്യം അറിയിക്കുന്നതിനും മുമ്പില്‍ വരുന്ന ശ്രുതി 
പറയപ്പെടുന്നു. 


സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. യോ വേദ നിഹിതം 
ഗുഹായാം പരമേ വ്യോമന്‍. സോ/ ശ്നുതേ സര്‍വാന്‍ 
കാമാന്‍ സഹ ബ്രാഹ്മണാ വിപശ്ചിതേതി. 


ഈ മന്ത്രത്തില്‍ പരബ്രഹ്മ പരമാത്മാവിന്റെ സ്വരൂപ ബോധ 
കമായ ലക്ഷണങ്ങളെ പറഞ്ഞിട്ട്‌ അദ്ദേഹത്തിന്റെ പ്രാപ്തിസ്ഥാ 
നത്തെ വര്‍ണ്ണിച്ച്‌ അദ്ദേഹത്തിന്റെ പ്രാപ്തികൊണ്ടുള്ള ഫലവും 
വിവരിക്കുന്നു. പരബ്രഹ്മ പരമാത്മാവും സത്യസ്വരൂപനാണെന്ന്‌ 
ആശയം. “സത്യ” ശബ്ദം ഇവിടെ നിത്യതയുടെ ബോധത്തെ 
ഉളവാക്കുന്നു. അതായത്‌ ആ പരബ്രഹ്മം നിത്യ സത്ത്‌ ആകു 
ന്നു. യാതൊരു കാലത്തിലും അതിന്‌ അഭാവം ഉണ്ടാകുന്നില്ല. 
അതുപോലെ അദ്ദേഹം ജ്ഞാനസ്വരൂപനും ആകുന്നു. അദ്ദേ 
ഹത്തില്‍ അജ്ഞാനം ലവലേശം പോലും ഇല്ല. അദ്ദേഹം അന 


ന്തമാകുന്നു. അതായത്‌ ദേശത്തിനും കാലത്തിനും അതീതനാ 
കുന്നു - സീ മാരഹിതനാകുന്നു. ആ ബ്രഹ്മം അതിവിശുദ്ധ 
മായ ആകാശത്തില്‍ വസിച്ചുകൊണ്ടിരുന്നിട്ടും എല്ലാവരു 
ടേയും ഹൃദയഗുഹകളില്‍ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. 
ആ പരബ്രഹ്മ പരമാത്മാവിനെ യാതൊരു സാധകന്‍ തത്വത്തോ 
ടുകൂടി മനസ്സിലാക്കുന്നുവോ അവന്‍ എല്ലാത്തേയും നന്നായ 
റിയുന്നവനായ ആ ബ്രഹ്മത്തോടുകുടി വസിച്ചുകൊണ്ട്‌ എല്ലാ 
പ്രകാരത്തിലുമുള്ള ഭോഗങ്ങളെ അലാകികമായരീതിയില്‍ 
അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ബ്രഹ്മാണ്ഡത്തില്‍ 
യാതൊന്ന്‌ ജഡചേതനാരൂപമായ ജഗത്തായിരിക്കുന്നുവോ 
അത്‌ ഈശ്വരനാല്‍ പരിപൂര്‍ണ്ണമായിരിക്കുന്നു. ആ ഈശ്വരനെ 
തന്നില്‍ത്തന്നെ വസിപ്പിച്ചുകൊണ്ട്‌ അതായത്‌ നിരന്തരം 
ചിന്തിച്ചു കൊണ്ടുതന്നെ വസിപ്പിച്ചുകൊണ്ട്‌ അതായത്‌ നിര 
ന്തരം ചിന്തിച്ചുകൊണ്ടുതന്നെ ത്യാഗപൂര്‍വ്വം അവശ്യവിഷയ 
ങ്ങളെ സേവനം ചെയ്യണം. യാതൊരുപദേശം സാധകനു 
വേണ്ടി നല്‍കപ്പെട്ടിരിക്കുന്നുവോ അക്കാര്യം തന്നെ ഇവിടെ 
സിദ്ധന്മാരായ മഹാത്മാക്കളുടെ സ്ഥിതിയെപ്പറ്റി പറയുന്നതിന്‌ 
പ്രയോഗിച്ചിരിക്കുന്നു. “അവന്‍ സബ്രഹ്മത്തോടുകൂടി എല്ലാ 
ഭോഗങ്ങളും അനുഭവിക്കുന്നു” പരമാത്മാവിനെ പ്രാപിച്ച സിദ്ധ 
രായ പുരുഷന്മാര്‍ ഇന്ദ്രിയങ്ങള്‍ വഴിയായി ബാഹ്യവിഷയങ്ങളെ 
അനുഭവിച്ചുകൊണ്ട്‌ സ്വയം പരമാത്മാവില്‍തന്നെ സ്ഥിതിചെ 
യ്യുന്നു. അവന്റെ മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങളുടെ പ്രവര്‍ത്തന 
ങ്ങള്‍ ഇവ മുഖാന്തിരമുണ്ടാകുന്ന എല്ലാ ചേഷ്ടകളും പരമാ 
ത്മാവില്‍ സ്ഥിതിചെയ്തുകൊണ്ടുതന്നെ സംഭവിക്കുന്നു. 
ആളുകളുടെ കാഴ്ചയില്‍ ആവശ്യമനുസരിച്ച്‌ യഥായോഗ്യം 
വിഷയങ്ങളെ ഇന്ദ്രിയദ്വാരാ അനുഭവിക്കുന്ന സമയത്തും 
അവന്‍ പരമാത്മാവില്‍നിന്നും ഒരു ക്ഷണനേരത്തേയ്ക്കു 
പോലും വേര്‍വിട്ടുനില്‍ക്കുന്നില്ല. അതിനാല്‍ സദാ എല്ലാ കര്‍മ്മ 
ങ്ങളില്‍നിന്നും നിര്‍ലേപമായി വസിക്കുന്നു. ഈ ഭാവം കാണി 
ക്കുന്നതിനുവേണ്ടി “വിപശ്ചിതാ ബ്രാഹ്മണാ സഹ സര്‍വ്വാന്‍ 
കാമാന്‍ അശ്നുതേ' എന്നു പറയപ്പെടുന്നു. ഇപ്രകാരം ഈ 


FP 


ശ്രുതി പരബ്രഹ്മത്തിന്റെ സ്വരൂപവും അതുപോലെ അതിന്റെ 
ജ്ഞാനത്തിന്റെ മഹിമയും അറിയിക്കുന്നതാകുന്നു. 


സംബന്ധം - ആ പരബ്രഹ്മപരമാത്മാവ്‌ എപ്രകാരം എങ്ങനെ 
യുള്ള ഗുഹയില്‍ ഒളിഞ്ഞിരിക്കുന്നു; അദ്ദേഹത്തെ എങ്ങനെ 
തിരിച്ചറിയണം - ഈ ആഗ്രഹനിവൃത്തിക്കുവേണ്ടി അടുത്ത 
പ്രകരണം ആരംഭിക്കുന്നു. 


തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ സംഭൂതഃ. 
ആകാശാദ്വായുഃ. വായോശരഗ്നിഃ. അഗ്നേരാപട. അദ്ഭ്യഃ 
പൃഥിവി. പൃഥിവ്യാ ഓഷധയഃ. ഓഷധീഭ്യോ/ന്നം. 
അന്നാത്പുരുഷഃ. സ വാ ഏഷ പുരുഷോ/ന്നര സമ 
യഃ. തസ്യോദമേവശിരഃ. അയംദക്ഷിണഃ പക്ഷഃ. അയ 
മുത്തരഃപക്ഷഃ. അയമാത്മാ. ഇദം പുച്ഛം പ്രതിഷ്ഠാ. 
തദപ്യേഷ ശ്ലോകോ ഭവതി. 


ഈ മന്ത്രത്തില്‍ മനുഷ്യഹൃദയമാകുന്ന ഗുഹയെ വര്‍ണ്ണി 
ക്കുന്നതിനുള്ള ഉദ്ദേശത്തോടുകൂടി ആദ്യം മനുഷ്യശരീരത്തിന്റെ 
ഉല്‍പ്പത്തിക്രമത്തെ സംക്ഷേപമായി പറഞ്ഞിട്ട്‌ അതിന്റെ അവ 
യവങ്ങളെ പക്ഷികളുടെ അംഗങ്ങളായി വിഭാവനം ചെയ്യുന്നു. 
അഖിലത്തിന്റേയും ആത്മാവ്‌ അന്തര്യാമിയായ പരമാത്മാവില്‍ 
നിന്നും ആദ്യമായി ആകാശതത്വത്തില്‍ ഉത്ഭവിച്ചു എന്നു 
സാരം. ആകാശത്തില്‍ നിന്നും വായുതത്വവും വായു 
വില്‍നിന്നും അഗ്നിതത്വവും അഗ്നിയില്‍ നിന്നും ജലതത്വവും 
ജലത്തില്‍നിന്നും പൃഥ്വിയും ഉത്ഭവിച്ചു. പൃഥ്വിയില്‍നിന്നും 
നാനാപ്രകാരത്തിലുള്ള ഓഷധികളും ധാന്യച്ചെടികളും അവ 
യില്‍ നിന്നും മനുഷ്യര്‍ക്കുള്ള ആഹാരവും ഉത്ഭവിച്ചു. ആ 
അന്നത്തില്‍നിന്നും ഈ സ്ഥൂലമനുഷ്യശരീര പുരുഷനും 
ഉണ്ടായി. അന്നരസത്തില്‍ നിന്നും ഉണ്ടായ മനുഷ്യശരീരധാ 
രിയായ പുരുഷനെ പക്ഷിയുടെ രൂപത്തോടുപമിച്ചിരിക്കുന്നു. 
ഇതിന്റെ ശിരസ്സിനെ പക്ഷിയുടെ ശിരസ്സോടും ഇടത്തുഭുജത്തെ 
ഇടത്തുപക്ഷത്തോടും ഉപമിക്കുന്നു. വലതുഭുജം വലതുപ 
ക്ഷവും ശരീരത്തിന്റെ മധ്യഭാഗം പക്ഷിയുടെ ശരീരത്തിന്റെ 
മധ്യഭാഗവും ആകുന്നു. രണ്ടുപാദങ്ങളും പക്ഷിയുടെ കാലു 
മാകുന്നു. അന്നത്തിന്റെ മഹിമയെ വര്‍ണ്ണിച്ചുകൊണ്ടുള്ളതാ 
കുന്നു അടുത്ത മന്ത്രം. 


ദ്വിതീയാനുവാകം 


അന്നാദ്വ പ്രജാഃ പ്രജായന്തേ.യാഃ കാശ്ച 
പൃഥിവീം ശ്രീതാഃ. അഥോ അന്നേനൈവ ജീവന്തി. 
അഥൈനദപിയന്ത്യന്തതട. അന്നം ഹി ഭൂതാനാം 
ജ്യേഷ്ഠം. തസ്മാത്സര്‍വനഷധമുച്യതേ. സര്‍വ്വം വൈ 
ത്രേ ന്നമാപ്നുവന്തിയേ/ന്നം ബ്രഹ്മോപാസതേ. അന്നം 
ഹി ഭൂതാനാം ജ്യേഷ്ഠം. തസ്മാത്സര്‍വാഷധമുച്യതേ. 
അന്നാദ്ഭൂതാനി ജായന്തേ. ജാതാന്യന്നേന വര്‍ധന്തേ. 
അദ്യതേത്തി ച ഭൂതാനി. തസ്മാദാനം തദുച്യത ഇതി. 


ഈ മന്ത്രത്തില്‍ അന്നത്തിന്റെ മഹിമ വര്‍ണ്ണിക്കപ്പെട്ടിരിക്കു 
ന്നു. ഈ പൃഥ്വിയില്‍ എത്രയോ ജീവികള്‍ വസിക്കുന്നു. അവ 
യെല്ലാം അന്നത്തില്‍ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നു. അന്ന 
ത്തിന്റെ പരിണാമരൂപമായ രജസ്സില്‍നിന്നും വീര്യത്തില്‍ 
നിന്നും അവയുടെ ശരീരം ഉണ്ടായിരിക്കുന്നു. അതിനു ശേഷം 


അന്നംകൊണ്ടുതന്നെ അവയുടെ പാലനവും പോഷണവും ന 
ക്കുന്നു. അതിനാല്‍ അന്നംകൊണ്ടുതന്നെ അവ ജീവിക്കുന്നു. 
പിന്നീട്‌ അവസാനം ഈ അന്നത്തില്‍ത്തന്നെ - അന്നത്തെ 
ഉത്ഭവിപ്പിക്കുന്ന ഭൂമിയില്‍തന്നെ വിലീനമായിത്തീരുന്നു. എല്ലാ 
ജീവികളുടേയും ജനനവും ജീവിതവും മരണവും സ്ഥൂലശ 
രീരത്തിന്റെ സംബന്ധത്തില്‍ നിന്നും ഉത്ഭവിക്കുന്നു. അന്നം 
കൊണ്ടു ജീവിക്കുന്നു. അതു പോലെ അന്നത്തിന്റെ ഉത്ഭവസ്ഥാ 
നമായ ഭൂമിയില്‍ വിലയും പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാ 
ണിതിന്റെ താല്‍പ്പര്യം. ആ ശരീരത്തില്‍ വസിക്കുന്ന ജീവാ 
ത്മാവ്‌ അന്നത്തില്‍ ലയിച്ചുചേരുന്നില്ല; അവയെല്ലാമാകട്ടെ 
മൃത്യുകാലത്തില്‍ പ്രാണനോടുകൂടി ഈ ശരീരത്തില്‍ നിന്നും 
പുറപ്പെട്ടു മറ്റു ശരീരത്തിലേക്കു മാറിപ്പോകുന്നു. ഇപ്രകാരം ഈ 
അന്നം എല്ലാ ജീവികളുടേയും ഉത്ഭവത്തിന്റെ കാരണമാകു 
ന്നു. ഇതില്‍ എല്ലാം അടങ്ങിയിരിക്കുന്നു. ആകയാല്‍ ഇതു 
തന്നെ എല്ലാത്തിലും ശ്രേഷ്ഠം. അതിനാല്‍ ഇതു സര്‍വ്വയഷധ 
രൂപമെന്നു പറയപ്പെടുന്നു; എന്തുകൊണ്ടെന്നാല്‍ ഇതില്‍ 
ജീവികളുടെ ക്ധുധാജന്യമായ സന്താപം നശിക്കുന്നു. 
യാതൊരു സാധകന്‍ ഈ അന്നത്തെ ബ്രഹ്മരൂപത്തില്‍ ഉപാ 
സിക്കുന്നുവോ അവന്‍ സമസ്ത അന്നത്തേയും പ്രാപിക്കുന്നു. 
അവന്‍ ഇഷ്ടംപോലെ അന്നം ലഭ്യമാകുന്നു. അതിന്റെ അഭാവം 
ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ അന്നം തന്നെ എല്ലാ ഭൂതങ്ങ 
ളിലും സര്‍വ്വശ്രേഷ്ഠമാകുന്നു. അതിനാല്‍ ഇത്‌ സര്‍വ്വയഷധമ 
യമെന്നു പറയപ്പെടുന്നതു സര്‍വ്വഥാ സത്യം തന്നെയാകുന്നു. 
എല്ലാ ജീവികളും അന്നത്തില്‍നിന്നും ഉത്ഭവിക്കുകയും അന്നം 
കൊണ്ടു വളരുകയും - അവയുടെ അവയവപുഷ്ടി അന്നം 
കൊണ്ടു സംഭവിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികളും 
ഇതിനെ ഭക്ഷിക്കുകയും അതുപോലെ എല്ലാ ജീവികളേയും 
ഇതു ഭക്ഷിക്കുകയും ചെയ്ത്‌ തന്നിലേയ്ക്കുതന്നെ വലിച്ചെടു 
ക്കുകയും ചെയ്യുന്നു. അതിനാല്‍ “അദ്യതേ, അത്തി ച ഇതി 


2 


അന്നം” എന്ന വ്യുല്പത്തിയനുസരിച്ച്‌ ഇതിന്റെ നാമം 


അന്നമെന്നായിരിക്കുന്നു. 


തസ്മാദ്വാ ഏതസ്മാദന്നരസമയാദന്യോ/ ന്തര 
ആത്മാ പ്രാണമയഃ. തേനൈഷ പൂര്‍ണ്ണഃ. സ വാ ഏഷ 
പുരുഷവിധ ഏവ. തസ്യ പുരുഷവിധതാമമ്പയം പുരു 
ഷവിധഃ. തസ്യ പ്രാണ ഏവ ശിരഃ. വ്യാനോ ദക്ഷിണഃ 
പക്ഷ. അപാന ഉത്തരഃ പക്ഷഃ. ആകാശ ആത്മാ. 
പൃഥിവീ പുച്ഛം പ്രതിഷ്ഠാ. തദപ്യേഷ ശ്ലോകോ ഭവ 
തി. 


ദ്വിതീയാനുവാകത്തിലെ ഈ രണ്ടാം അംശത്തില്‍ പ്രാണ 
മയമായ ശരീരത്തെ വര്‍ണ്ണിച്ചിരിക്കുന്നു. പൂര്‍വ്വോക്തമായ 
അന്നരസത്തില്‍ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള സ്ഥൂല ശരീരത്തില്‍ 
നിന്നും ഭിന്നമായി അതിന്റെ ഉള്ളില്‍ സ്ഥിതിചെയ്യുന്ന മറ്റൊരു 
ശരീരമുണ്ട്‌. അതിന്റെ പേര്‍ “പ്രാണമയം' എന്നാകുന്നു. പ്രാണ 
മയത്തേക്കാള്‍ അന്നമയശരീരം പൂര്‍ണ്ണമാകുന്നു. അന്നമയ 
മായ സ്ഥൂല ശരീരത്തെക്കാള്‍ സൂക്ഷ്മമായതുകാരണം പ്രാണ 
മയ ശരീരം ഇതിന്റെ അംഗര്രത്യംഗങ്ങളില്‍ വ്യാപിച്ചിരിക്കു 
ന്നു. ഈ പ്രാണമയശരീരവും പുരുഷാകാരത്തോടുകൂടിയത 
ത്രേ. അന്നമയ ശരീരത്തിന്റെ പുരുഷാകാരത്വം പ്രസിദ്ധമാണ്‌. 
അതില്‍ അനുഗതമായതിനാല്‍ത്തന്നെ ഈ പ്രാണമയശരീ 


P 


രവും പുരുഷാകാരമെന്നു പറയപ്പെടുന്നു. അതിനെ പക്ഷി 
യുടെ രൂപത്തില്‍ വിഭാവനം ചെയ്യുന്നതിപ്രകാരമാകുന്നു - 
പ്രാണന്‍തന്നെ അതിന്റെ ശിരസ്സ്‌; എന്തുകൊണ്ടെന്നാല്‍ ശരീ 
രത്തിന്റെ അവയവയങ്ങളില്‍ മസ്തകം എപ്രകാരം ശ്രേഷ്ഠ 
മായിരിക്കുന്നുവോ അതുപോലെതന്നെ പഞ്ചപ്രാണങ്ങളില്‍ 
മുഖ്യപ്രാണന്‍ തന്നെ സര്‍വ്വശ്രേഷ്ഠമായിരിക്കുന്നു. വ്യാനന്‍ 
വലതുചിറകും അപാനന്‍ ഇടതുചിറകും ആകുന്നു. ആകാ 
ശത്തെ അതായത്‌ അന്തരീക്ഷത്തില്‍ വ്യാപിച്ചുകിടക്കുന്ന 
വായുവിനെപ്പോലെ സര്‍വ്വശരീരവ്യാപിയായ “സമാനവായു' 
ആത്മാവാകുന്നു; എന്തുകൊണ്ടെന്നാല്‍ അതുതന്നെ ശരീരം 
മുഴുവന്‍ സമാന രൂപത്തില്‍ രസം എത്തിച്ച്‌ എല്ലാ പ്രാണമയ 
ശരീരങ്ങളേയും പുഷ്ടിപ്പെടുത്തുന്നു. ഇതിന്റെ സ്ഥാനം ശരീ 
രത്തിന്റെ മധ്യഭാഗമാണ്‌. അതുപോലെ ഇതിന്‌ ബാഹ്യാകാശ 
വുമായി സംബന്ധമുണ്ട്‌. 


ഈ പ്രാണന്റെ മഹിമാവിഷകമായി പറയപ്പെടുന്ന മന്ത്ര 
മാണ്‌ ഇനിയുള്ളത്‌. 


തൃതീയാനുവാകം 


പ്രാണം ദേവാ അനു പ്രാണന്തി. മനുഷ്യാഃ പശ 
വശ്ച യേ. പ്രാണോ ഹി ഭൂതാനാമായുടഃ. തസ്മാ 
ത്സര്‍വായുഷമുച്യതേ. സര്‍വ്വമേവ ത ആയുര്‍യന്തി 
യേ പ്രാണം ബ്രഹ്മോപാസതേ. പ്രാണോ ഹി ഭൂതാനാ 
മായുഃ. തസ്മാത്സര്‍വായുഷമുച്യത ഇതി. തസ്യൈഷ 
ഏവ ശാരീര ആത്മാ യഃ പൂര്‍വ്വസ്യ. 


മൂന്നാമനുവാകത്തിലെ ഈ ആദ്യാംശത്തില്‍ പ്രാണന്റെ 
മഹിമയെ വര്‍ണ്ണിക്കുന്ന ശ്രുതിയെ ഉല്ലേഖനം ചെയ്ത 
തിനുശേഷം ഈ പ്രാണമയ ശരീരത്തിലെ അന്തര്യാമിയായ പര 
മേശ്വരനെ ലക്ഷ്യമാക്കിയിരിക്കുന്നു. എത്രമാത്രം ദേവതകളും 
മനുഷ്യരും മൃഗങ്ങളുമായി ശരീരധാരികളായ ജീവികളുണ്ടോ 
അവയെല്ലാം പ്രാണന്റെ സഹായംകൊണ്ടു മാത്രം ജീവിക്കു 
ന്നു. പ്രാണനെക്കൂടാതെ യാതൊന്നിന്റേയും ശരീരം നില 
നില്‍ക്കുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍, പ്രാണന്‍തന്നെ എല്ലാ 
ജീവികളുടേയും ആയുസ്സ്‌ - ജീവന്‍ - ആകുന്നു. അതിനാല്‍ 
ഈ പ്രാണനെ “സര്‍വായുഷം” എന്നു വിളിക്കുന്നു. യാതൊരു 
സാധകന്‍ “ഇതു ജീവികളുടെ ആയുസ്സാകുന്നു, അതിനാല്‍ ഇത്‌ 
എല്ലാവരുടേയും ജീവന്‍ അല്ലെങ്കില്‍ ആയുസ്സ്‌ എന്നു പറയ 
പ്പെടുന്നു” എന്നു വിശ്വസിച്ച്‌ ഈ പ്രാണനെ ബാഹൃരൂപത്തില്‍ 
ഉപാസന ചെയ്യുന്നുവോ അവന്‍ പൂര്‍ണ്ണമായ ആയുസ്സിനെ 
പ്രാപിക്കുന്നു. യാതൊരു സര്‍വ്വാത്മാവായ പരമേശ്വരന്‍ അന്ന 
ത്തിന്റെ രസത്താല്‍ ഉണ്ടാക്കപ്പെട്ട സ്ഥൂലശരീരധാരിയായ പുരു 
ഷന്റെ അന്തരാത്മാവായിരിക്കുന്നുവോ അദ്ദേഹം തന്നെ പ്രാണ 
മയനായ പുരുഷന്റെ ശരീരാന്തര്‍വര്‍ത്തിയും അന്തര്യാമിയു 
മായ ആത്മാവായിരിക്കുന്നു. 


തസ്‌ മാദ്വാ ഏതസ്മാത്പ്രാണമയാദന്യോ/ന്തര 
ആത്മാ മനോമയഃ. തേനൈഷ പൂര്‍ണ്ണഃ. സ വാ ഏഷ 
പുരുഷവിധ ഏവ. തസ്യ പുരുഷവിധതാമന്പയം പുരു 
ഷവിധഃ. തസ്യ യജുരേവ ശിരഃ. ജഗ്ദക്ഷിണഃ പക്ഷഃ. 


സാമോത്തരഃ പക്ഷ. ആദേശ ആത്മാ. ലി 
രസഃ പുച്ഛം പ്രതിഷ്ഠാ. തദപ്യേഷ ശ്ലോകോ ഭവതി. 


ഇവിടെ മനോമയപുരുഷനെ വര്‍ണ്ണിച്ചിരിക്കുന്നു. ആദ്യം 
പറഞ്ഞ പ്രാണമയ പുരുഷനില്‍നിന്നും ഭിന്നവും അതിനെ 
ക്കാള്‍ സൂക്ഷ്മവും ആയതുകാരണം അതിന്റെ ഉള്ളില്‍ വസി 
ക്കുന്നതു മറ്റൊരു പുരുഷനാകുന്നു. അതിന്റെ നാമമാകുന്നു 
“മനോമയന്‍”. ആ മനോമയനാല്‍ ഈ പ്രാണമയ ശരീരം 
പൂര്‍ണ്ണമാകുന്നു. അതായത്‌ അത്‌ ഈ പ്രാണമയ ശരീരത്തില്‍ 
സര്‍വ്വത്ര വ്യാപിച്ചിരിക്കുന്നു. ആ മനോമയ ശരീരവും പുരു 
ഷന്റെ ആകാരത്തോടുകൂടിയതാകുന്നു. പ്രാണമയപുരുഷനില്‍ 
അനുഗതനായതിനാല്‍ത്തന്നെ ഈ മനോമയ ശരീരം പുരുഷ 
സമാനമായ ആകാരത്തോടുകൂടിയതാകുന്നു. അതിനെ പക്ഷി 
യുടെ രൂപത്തില്‍ ഇപ്രകാരം വിഭാവനം ചെയ്യുന്നു - ആ മനോ 
മയ പുരുഷന്റെ ശിരസ്സ്‌ യജുര്‍വേദമാകുന്നു. ജഗ്വേദം വലതു 
ചിറകും സാമവേദം ഇടതു ചിറകുമാകുന്നു. ആദേശം (വിധി 
വാക്യം) ശരീരത്തിന്റെ മധ്യഭാഗവും അതുപോലെ അഥര്‍വ്വാ 
വ്‌, അംഗിരസ്സ്‌ എന്നീ മഹര്‍ഷിമാരാല്‍ ദര്‍ശിക്കപ്പെട്ട അഥര്‍വ്വ 
വേദമന്ത്രംതന്നെ വാലും ആധാരവും ആകുന്നു. 


യജ്ഞാദികര്‍മ്മങ്ങളില്‍ യജുര്‍വേദത്തിലെ മന്ത്രങ്ങള്‍ക്കു 
പ്രാധാന്യമുണ്ട്‌. ഇതു കൂടാതെ യാതൊന്നിലെ അക്ഷരങ്ങള്‍ക്ക്‌ 
യാതൊരു ക്ലിപ്തസംഖ്യയും ഇല്ലാതിരിക്കുന്നുവോ യാതൊ 
ന്നിന്റെ പാദപൂര്‍ത്തിക്കു യാതൊരു നിശ്ചിതനിയമങ്ങളുമില്ലാ 
തിരിക്കുന്നുവോ അങ്ങനെയുളള മന്ത്രങ്ങളെ “യജൂര്‍വേദ' ഛന്ദ 
സ്സില്‍ അന്തര്‍ഗതമായിക്കരുതുന്നു. ഈ നിയമം അനുസരിച്ച്‌ 
ഏതെങ്കിലുമൊരു വൈദികവാക്യമോ അഥവാ മന്ത്രമോ 
“സ്വാഹാ” പദം അന്ത്യത്തില്‍ ചേര്‍ത്ത്‌ അഗ്നിയില്‍ ആഹുതി 
സമര്‍പ്പിച്ചാല്‍ ആ വാക്യത്തേയോ മന്ത്രത്തേയോ യജുസ്സ്‌ 
എന്നു പറയും. ഇപ്രകാരം യജുര്‍മന്ത്രദ്വാരാതന്നെ അഗ്നിക്ക്‌ 
ഹവിസ്സ്‌ അര്‍പ്പിക്കപ്പെടുന്നതിനാല്‍ അവിടെ യജുസ്സ്‌ പ്രധാന 
മാകുന്നു. അംഗങ്ങളില്‍ ശിരസ്സും പ്രാധാന്യമര്‍ഹിക്കുന്നതു 
പോലെ യജുര്‍വേദത്തെ ശിരസ്സും എന്നു പറയുന്നതുചിതമാ 
യിരിക്കുന്നു. വേദമന്ത്രങ്ങളുടെ വര്‍ണ്ണം, പദം, വാക്യം മുത 
ലായവയുടെ ഉച്ചാരണത്തിന്‌ ആദ്യം മനസ്സില്‍ത്തന്നെ സങ്ക 
ല്പമുണരുന്നു. അതിനാല്‍ സകങ്കല്പാത്മകവൃത്തിദ്വാരാ മനോ 
മയ പുരുഷനോടുകൂടിയ വേദമന്ത്രങ്ങള്‍ക്കു ഘനിഷ്ഠമായ 
സംബന്ധമുണ്ട്‌. ഇവയ്ക്ക്‌ മനോമയ പുരുഷന്റെ അവയവങ്ങ 
ളില്‍തന്നെ സ്ഥാനം നല്‍കപ്പെട്ടിരിക്കുന്നു. ശരീരത്തില്‍ 
യാതൊരു സ്ഥാനം നല്‍കപ്പെട്ടിരിക്കുന്നു. ശരീരത്തില്‍ 
യാതൊരു സ്ഥാനം രണ്ടു ഭുജങ്ങള്‍ക്കുണ്ടായിരിക്കുന്നുവോ 
ആ സ്ഥാനം തന്നെയാണു മനോമയ പുരുഷന്റെ അംഗങ്ങളില്‍ 
ജഗ്വേദത്തിനും സാമവേദത്തിനുമുള്ളത്‌. യജ്ഞയാഗാദികളില്‍ 
ഇവയുടെ മ്ര്രദ്വാരാ സ്തവനവും കീര്‍ത്തനവും നടത്തുന്നു. 
അതിനാല്‍ യജുര്‍വേദമന്ത്രങ്ങളെ അപേക്ഷിച്ച്‌ ഇവ അപ്രധാ 
നങ്ങളാകുന്നു. എന്നിരുന്നാലും ഭുജങ്ങളെപ്പോലെ യജ്ഞങ്ങ 
ളില്‍ പ്രധാന സഹായകങ്ങളും ആകുന്നു. അതിനാല്‍ ഇവയ്ക്ക്‌ 
ഭുജങ്ങളുടെ രൂപം നല്‍കപ്പെട്ടിരിക്കുന്നു. ആദേശ (വിധി) 
വാക്യം വേദങ്ങളുടെ ഉള്ളിലാകുന്നു. അതിനാല്‍ അവതുതന്നെ 
മനോമയ പുരുഷന്റെ അംഗങ്ങളുടെ മധ്യഭാഗമായി പറയപ്പെ 


PD 


ടുന്നു. അഥര്‍വവേദത്തില്‍ ശാന്തികം പഷ്ടികം ആദിയായ 
കര്‍മ്മങ്ങളുടെ സാധകമന്ത്രമാകുന്നു പ്രതിഷ്ഠയുടെ കാരണ 
മായിരിക്കുന്നത്‌. അതിനാല്‍ അതിനെ പുച്ഛമെന്നും പ്രതിഷ്ഠ 
യെന്നും പറയുന്നത്‌ സര്‍വ്വഥാ യുക്തിസംഗതമായിരിക്കുന്നു. 
സങ്കല്പാത്മക വൃത്തിദ്വാരാ മനോമയ പുരുഷന്റെ നിത്യസം 
ബന്ധം ഇവയെല്ലാത്തിനോടുംകൂടിയുണ്ട്‌. അതിനാല്‍ വേദമ 
ന്ത്രങ്ങള്‍ അതിന്റെ അംഗമായി പറയപ്പെടുന്നു. ഈ കാര്യം 
എപ്പോഴും സ്മരണയിലുണ്ടായിരിക്കണം. 


ചതുര്‍ഥാനുവാകം 


യതോ വാചോ നിവര്‍ത്തന്തേ. അപ്രാപ്യ മനസാ 
സഹ. ആനന്ദം ബ്രഹ്മണോ വിദ്വാന്‍. ന ബിഭേതി കദാ 
ചനേതി. തസ്യൈഷ ഏവ ശാരീര ആത്മാ യഃ പൂര്‍വ്വ 
സൃ. 


ഈ മന്ത്രത്തില്‍ ബ്രഹ്മാനന്ദത്തെ ഗ്രഹിച്ചിട്ടുളള വിദ്വാന്‍മാ 
രുടെ മഹിമയോടുകൂടി അവരുടെ മനോമയശരീരത്തിന്റെ 
മാഹാത്മ്യത്തേയും പ്രകടിപ്പിക്കുന്നു. പര്രഹ്മ പരമാത്മാ 
വിന്റെ യാതൊന്ന്‌ സ്വരൂപഭൂതമായിരിക്കുന്ന പരമാനന്ദമായിരി 
ക്കുന്നുവോ അവിടംവരെ മനസ്സും, വാണി ആദിയായുള്ള ഇന്ദ്രി 
യങ്ങളുടെ സമുദായ രൂപമാകുന്ന മനോമയ ശരീരത്തിന്‌ 
എത്തിച്ചേരുവാന്‍ കഴിയുന്നില്ല. എന്നാല്‍ ബ്രഹ്മത്തെ പ്രാപി 
ക്കുന്നതിന്‌ സാധനയനുഷ്ഠിക്കുന്ന മനുഷ്യന്‌ ഇത്‌ ബ്രഹ്മത്തോ 
ടടുക്കുന്നതിനു പ്രത്യേകം സഹായകമാകുന്നു. ഈ മനസ്സും, 
വാണി മുതലായവ സാധനാപരായണപുരുഷനെ ആ പരബ്ര 
ഹ്മത്തിന്റെ വാതില്‍വരെ എത്തിക്കുകയും അതിനെഅവിടെ 
വിട്ടിട്ട്‌ സ്വയം മടങ്ങിവരികയും ആ സാധകന്‍ അദ്ദേഹത്തെ 
പ്രാപിക്കുകയും ചെയ്യുന്നു. ്രഹ്മത്തിന്റെ ആനന്ദമയസ്വരൂ 
പത്തെ അറിഞ്ഞിട്ടുള്ള ജ്ഞാനികള്‍ ഒരിക്കലും ഭയഭീതരാകു 


ന്നില്ല. 
൨ 


മനോമയ ശരീരത്തിലെ അന്തര്യാമിയായ ആത്മാവും 
പൂര്‍വ്വോക്തമായ അന്നരസമയശരീരത്തിലേയും പ്രാണമയശ 
രീരത്തിലെയും അന്തര്യാമിയായ ആത്മാവും ആ പരമാത്മാ 
വുതന്നെയാകുന്നു. 


തസ്മാദ്വാ ഏതസ്‌മാന്മനോമയാദന്യോ ന്തര 
ആത്മാവിജ്ഞാനമയസ്തേനൈഷ പൂര്‍ണ്ണഃ സ വാ 
ഏഷ പുരുഷ വിധ ഏവ. തസ്യ പുരുഷവിധയതാമ 
ന്വയം പുരുഷവിധഃ. തസ്യ ശ്രദ്ധൈവ ശിരഃ. ഭൂതം 
ദക്ഷിണഃ പക്ഷഃ. സത്യമുത്തരഃ പക്ഷഃ. യോഗ ആത്മാ. 
മഹഃ പുച്ഛം പ്രതിഷ്ഠാ. തദപ്യേഷ ശ്ലോകോ ഭവതി. 


ഇവിടെ വിജ്ഞാനമയപുരുഷന്റെ അതായത്‌ വിജ്ഞാന 
മായ ശരീരത്തിന്റെ അധിഷ്ഠാതാവായ ജീവാത്മാവിന്റെ വര്‍ണ്ണ 
നാകുന്നു. ആദ്യം പറഞ്ഞിട്ടുള്ള മനോമയ ശരീരത്തെക്കാളും 
ഇതു സൂക്ഷ്മമായിരിക്കുന്നതു കാരണം ഇതിന്റെ ഉള്ളില്‍ 
വസിക്കുന്ന ആത്മാവ്‌ അന്യമാകുന്നു. വിജ്ഞാനമായ പുരു 
ഷന്‍ അതാകുന്നു. ഈ മനോമയ ശരീരം പൂര്‍ണ്ണമായിരിക്കു 
ന്നു. അതായത്‌ ഈ മനോമയ ശരീരത്തില്‍ അതു വ്യാപ്തമാ 
യിരിക്കുന്നു. അതായത്‌ ഈ മനോമയ ശരീരത്തില്‍ അതു 


വ്യാപ്തമായിരിക്കുകയും മനോമയം തന്നേക്കാള്‍ ളി 
പ്രാണമയവും അന്നമയവുമായ ശരീരങ്ങളില്‍ വ്യാപകമായി 
രിക്കുകയും ചെയ്യുന്നു. അതിനാല്‍ ഈ വിജ്ഞാനമായ ജീവാ 
ത്മാവ്‌ ശരീരം മുഴുവന്‍ വ്യാപിച്ചിരിക്കുന്നു. ജീവാത്മസ്വരൂപ 
നായ ക്ഷേത്രജ്ഞന്‍ ശരീരരുപമാകുന്ന ക്ഷേത്രത്തില്‍ സര്‍വ്വത്ര 
സ്ഥിതിചെയ്യുന്നു. ഈ വിജ്ഞനമായമായ ആത്മാവും നിശ്ച 
യമായിത്തന്നെ പുരുഷാകാരത്തോടുകൂടിയതാകുന്നു. ആ 
മനോമയ പുരുഷനില്‍ വ്യാപിച്ചിരിക്കുന്നതിനാല്‍ത്തന്നെ അത്‌ 
പുരുഷാകാരമായി പറയപ്പെടുന്നു. ആ വിജ്ഞാനമയത്തെ 
പക്ഷിയുടെ രൂപത്തില്‍ ഇപ്രകാരം വിഭാവനം ചെയ്യുന്നു. 
ബുദ്ധിയുടെ നിശ്ചിതവിശ്വാസരൂപമായ വൃത്തിയെ ആ 
വിജ്ഞാനാത്മാവിന്റെ ശരീരത്തിന്റെ പ്രധാന അംഗരൂപമായ 
ശിരസ്സായി കല്പിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഈ ദ്ൃഡ്ദവി 
ശ്വാസംതന്നെ ഓരോ വിഷയത്തിലും ഉന്നതിയുടെ കാരണമാ 
കുന്നു. പരമാത്മപ്രാപ്തിയിലാകട്ടെ ഏറ്റവുമാദ്യം ഇതിന്റെ 
ആവശ്യമുണ്ടാകുന്നു. സദാചാരനിശ്ചയം ഇതിന്റെ വലതു 
ചിറകും സത്യഭാഷണനിശ്ചയം ഇതിന്റെ ഇടതുപക്ഷവും ആകു 
ന്നു. സത്യഭാഷണനിശ്ചയം ഇതിന്റെ ഇടതുപക്ഷവും ആകു 
ന്നു. ധ്യാനദ്വാരാ പരമാത്മാവുമായി സംയുക്തമാകുക തന്നെ 
വിജ്ഞാനമയ ശരീരത്തിന്റെ മധ്യഭാഗവും. “മഹസ്സ്‌” എന്ന നാമ 
ത്തില്‍ പ്രസിദ്ധമായ പരമാത്മാവ്‌ വാലും ആധാരവും ആകു 
ന്നു. എന്തുകൊണ്ടെന്നാല്‍ പരമാത്മാവുതന്നെ ജീവാത്മാവിന്റെ 
പരമമായ ആശ്രയമാകുന്നു. 


ഇനിയുള്ള മന്ത്രങ്ങളില്‍ ഈ വിജ്ഞാനാത്മാവിന്റെ മഹി 
മയെ വര്‍ണ്ണിച്ചിരിക്കുന്നു. 


പഞ്ചമാനുവാകം 


വിജ്ഞാനം യജ്ഞം തനുതേ. കര്‍മ്മാണി 
തനുത്രേപിച. വിജ്ഞാനം ദേവാഃ സര്‍വേ. ബ്രഹ്മ 
ജ്യേഷ്ഠമുപാസതേ. വിജ്ഞാനം ബ്രഹ്മ ചേദ്വേദ. 
തസ്മാച്ചേന്ന പ്രമാദൃതി. ശരീരേ പാപ്മനോ ഹിത്വാ. 
സര്‍വ്വാന്‍ കാമാന്‍ സമശ്നുത ഇതി. തസ്യൈഷ ഏവ 
ശരീര ആത്മാ യഃ പൂര്‍വ്വസ്യ. 


ഈ മന്ത്രത്തില്‍ വിജ്ഞാനത്മാവിന്റെ മഹിമാവര്‍ണ്ണനവും 
ബ്രഹ്മരുപത്തോടുകൂടിയ അതിന്റെ ഉപാസനയുടെ ഫലവും 
പറയുന്നു. വിജ്ഞാനരൂപമായ അതായത്‌ ബുദ്ധിയോടുകൂടി 
ത്ര്രുൂപമായ ജീവാത്മാവുതന്നെ യജ്ഞത്തിന്റെ ശുഭകര്‍മ്മരുപ 
മായ പുണ്യങ്ങളെ വിസ്തൃതമാക്കുന്നതും അന്യോന്യലാകിക 
കര്‍മ്മങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതും ആകുന്നു. അതായത്‌ 
ജീവാത്മാവില്‍ നിന്നുതന്നെ എല്ലാ കര്‍മ്മങ്ങള്‍ക്കും പ്രേരണ 
ലഭിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും മനോരുപമാകുന്ന ദേവതയും 
സര്‍വ്വശ്രേഷ്ഠമായ ബ്രഹ്മരുപത്തില്‍ ഈ വിജ്ഞാന മയ ജീവാ 
ത്മാവിനെത്തന്നെ സേവ ചെയ്യുകയും അതാതുകളുടെ പ്രവൃ 
ത്തികള്‍ വഴിയായി ഇതിനു സുഖം എത്തിച്ചുകൊടുക്കുകയും 
ചെയ്യുന്നു. ഏതെങ്കിലും സാധകന്‍ ഈ വിജ്ഞാനരൂപമായ 
ആത്മാവിനെത്തന്നെ ബ്രഹ്മമെന്നു ധരിക്കുകയും ഈ ധാരണ 
യില്‍ നിന്നും തെന്നി മാറാതിരിക്കുകയും അതായത്‌ ആ ധാര 
ണയില്‍ തെറ്റുണ്ടാകാതിരിക്കുകയും അഥവാ ശരീരാദികളില്‍ 


I 


സ്ഥിതമായിരിക്കുന്ന ഏകദേശീയവും അതുപോലെ ബദ്ധസ്വ 
രൂപവുമായ ബ്രഹ്മത്തെ തെറ്റിദ്ധരിക്കാതെയിരിക്കുകയും 

ചെയ്യുന്നു എങ്കില്‍ അവന്‍ അനേകജന്മങ്ങളിലായി സമ്പാദി 

ച്ചിരിക്കുന്ന പാപസഞ്ചയരൂപമായ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട്‌ 

എല്ലാ ദിവ്യഭോഗങ്ങളേയും അനുഭവിക്കുവാന്‍ കഴിയുന്നു. ആ 
വിജ്ഞാനമയരൂപത്തില്‍ അന്തര്യാമിയയായിരിക്കുന്ന 

ആത്മാവ്‌ ആദ്യം പറഞ്ഞിട്ടുള്ള അന്നരസമയസ്ഥൂലശരീര 

ത്തിലും പ്രാണമയരൂപശരീരത്തിലും മനോമയ രൂപ ശരീര 

ത്തിലും സ്ഥിതിചെയ്യുന്ന ആ പരബ്രഹ്മ പരമേശ്വരന്‍ തന്നെ 

യാകുന്നു. 


തസ്മാദ്വാ ഏതസ്മാദ്വിജ്ഞാനമയാദന്യോ/ ന്തര 
ആത്മാ// നന്ദമയഃ. തേനൈഷ പൂര്‍ണ്ണ. സവാ ഏഷ 
പുരുഷവിധ ഏവ. തസ്യ പുരുഷവിധതാമമ്പയം പുരു 
ഷവിധഃ. തസ്യ പ്രിയമേവ ശിരഃ. മോദോ ദക്ഷിണഃ 
പക്ഷഃ. പ്രമോദ ഉത്തരഃപക്ഷഃ. ആനന്ദ ആത്മാ. ബ്രഹ്മ 
പുച്ഛം പ്രതിഷ്ഠാ. തദപ്യേഷ ശ്ലോകോ ഭവതി. 


ഇവിടെ ആനന്ദമയനായ പരമപുരുഷനെ വര്‍ണ്ണിച്ചിരിക്കു 
ന്നു. ആദ്യാംശത്തില്‍ പറഞ്ഞിരിക്കുന്ന വിജ്ഞാനമയജീവാത്മാ 
വില്‍ നിന്നും ഭിന്നമായി അതിന്റെ ഉള്ളില്‍ വസിക്കുന്ന 
വേറൊരു ആത്മാവുണ്ട്‌; ആനന്ദമയപരമാത്മാവ്‌ അതാകുന്നു. 
അതിനോടുകൂടി ഈ വിജ്ഞാന മയപുരുഷന്‍ വ്യാപിച്ചിരിക്കു 
ന്നു. അതായത്‌ അത്‌ ഇതില്‍ത്തന്നെ പരിപൂര്‍ണ്ണമായിരിക്കുന്നു. 
വാസ്തവത്തില്‍ അദ്ദേഹംതന്നെ സമസ്ത പുരുഷന്മാരിലും 
ഉത്തമനായതുകാരണം “പുരുഷന്‍” എന്ന വാക്കിനെ അമ്പര്‍ത്ഥ 
മാക്കിയിരിക്കുന്നു. അദ്ദേഹം വിജ്ഞാനപുരുഷനുതുല്യം ആകാ 
രത്തോടുകൂടിയവനും ആകുന്നു. ആ വിജ്ഞാന മയ പുരുഷ 
നില്‍ വ്യാപ്തമായതു കാരണം അദ്ദേഹം പുരുഷാകാരനായി 
പറയപ്പെടുന്നു. പക്ഷിയുടെ രൂപകത്തില്‍ ആ ആനന്ദമയ പര 
മേശ്വരന്റെ അംഗങ്ങളെ ഇപ്രകാരം വര്‍ണ്ണിച്ചിരിക്കുന്നു. (പിയ 
ഭാവം അദ്ദേഹത്തിന്റെ ശിരസ്സാകുന്നു. ആനന്ദമയനായ പരമാ 
ത്മാവ്‌ എല്ലാവര്‍ക്കും പ്രിയനാകുന്നു. എല്ലാ ജീവികളും ആന 
ന്ദത്തെ പ്രേമിക്കുന്നു; എല്ലാവരും ആനന്ദം ആഗ്രഹിക്കുന്നു. 
എന്നാല്‍ അറിഞ്ഞുകൂടാത്തതു കാരണം പ്രാപിക്കുവാന്‍ കഴി 
യുന്നില്ല. ഈ “പ്രിയഭാവം” ആനന്ദമയനായ പരമാത്മാവിന്റെ 
ഒരു പ്രധാനാംശമാകുന്നു. അതിനാല്‍ ഇതുതന്നെ അദ്ദേഹ 
ത്തിന്റെ പ്രധാനാംഗമായ ശിരസ്സാകുന്നു. മോദം വലത്തേതും 
പ്രമോദം ഇടത്തേതും ചിറകുകളാകുന്നു. ആനന്ദംതന്നെ പര 
മാത്മാവിന്റെ മധ്യാംഗവും അതുപോലെ ബ്രഹ്മംതന്നെ ഇതിന്റെ 
വാലും ആധാരവും ആകുന്നു. പരമാത്മാവു അവയവരഹിത 
നായതു കാരണം അദ്ദേഹത്തിന്റെ രൂപത്തേയും അംഗങ്ങ 
ളേയും യഥാര്‍ത്ഥരൂപത്തില്‍ വിവരിക്കുവാന്‍ സാധിക്കുന്നത 
ല്ല. ഈ പ്രകരണത്തില്‍ വിജ്ഞാനമയത്തിനര്‍ത്ഥം ജീവാത്മാ 
വെന്നും ആനന്ദമയത്തിനര്‍ത്ഥം പരമാത്മാവെന്നും അംഗീക 
രിക്കണം. 


അടുത്ത അനുവാകത്തിലെ മന്ത്രങ്ങള്‍ ഈ ആനന്ദമയപ 
രമാത്മാവിന്റെ വിഷയത്തെ വര്‍ണ്ണിക്കുന്നവയാകുന്നു. 


K 


അസന്നേവ സ ഭവതി. അസദ്‌ ബ്രഹ്മതി വേദ 
ചേത്‌. അസ്തി ബ്രഹ്മേതി ചേദ്വേദ. സന്തമേനം തതോ 
വിദൂരിതി. 


ഷഷ്ഠാനുവാകം 


ഈ മന്ത്രത്തില്‍ ്രഹ്മ ത്തിന്റെ സത്തയെ മാനി 
ക്കുന്നതുകൊണ്ടും മാനിക്കാതിരിക്കുന്നതുകൊണ്ടും ഉളവാ 
കുന്ന ഫലം വിവരിക്കുന്നു. ഏതെങ്കിലും മനുഷ്യന്‍ ബ്രഹ്മം 
അസത്താകുന്നു, അതായത്‌ ബ്രഹ്മമോ ഈശ്വരനോ ഇല്ല 
എന്നു നിശ്ചയിക്കുകയാണെങ്കില്‍ അവന്‍ സത്താരഹിതനായി 
ഭവിക്കുന്നു; അതായത്‌ സ്വേച്ഛാചാരിയായി സദാചാരത്തില്‍ 
നിന്നു ഭ്രഷ്ടനും നീചപ്രകൃതിയോടുകൂടിയവനുമായിത്തീരു 
ന്നു. ഏതെങ്കിലും മനുഷ്യന്‍ ബ്രഹ്മത്തിന്റെ യഥാര്‍ത്ഥ 
തത്വത്തെ ഗ്രഹിക്കാതെ ബ്രഹ്മമുണ്ടെന്നു സംശയരഹിതമായി 
വിശ്വസിക്കുകയും അതായത്‌ ശാസ്ത്രങ്ങളിലും മഹാജ്ഞാനി 
കളിലും ദ്ൃസഡ്ദവിശ്വാസമുള്ളതു കാരണം അവന്റെ ഹൃദയ 
ത്തില്‍ ഈശ്വരന്റെ സത്തയിന്മേല്‍ പൂര്‍ണ്ണവിശ്വാസം ഉണ്ടാ 
കുകയും ചെയ്യുന്നു. എങ്കില്‍ അങ്ങനെയുള്ള മനുഷ്യനെ 
ജ്ഞാനിയായും സത്പുരുഷനായും അംഗീകരിക്കുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ പരമാത്മാവിനെക്കുറിച്ചുള്ള തത്വജ്ഞാന 
ത്തിന്റെ ആദ്യപടി അദ്ദേഹത്തിന്റെ സത്തയിലുള്ള വിശ്വാസം 
തന്നെയാകുന്നു. പരമാത്മാവിന്റെ സത്തയില്‍ വിശ്വസിച്ചുകൊ 
ണ്ടിരിക്കുമെങ്കില്‍ ഏതെങ്കിലും ഒരു സമയം ഏതെങ്കിലും മഹാ 
പുരുഷന്റെ കൃപയാല്‍ സാധനയില്‍ മുഴുകി മനുഷ്യന്‌ അദ്ദേ 
ഹത്തെ പ്രാപിക്കുവാന്‍ കഴിയുന്നു. 


തസ്യൈഷ ഏവ ശാരീര ആത്മാഃ യ പൂര്‍വസ്യ. 


ഇവിടെ മുന്‍വര്‍ണ്ണമനുസരിച്ച്‌ ആനന്ദമയന്റെ അന്തരാ 
ത്മാവ്‌ സ്വയം ആനന്ദമയനെന്നു പറയപ്പെടുന്നു. അദ്ദേഹം ആ 
ആനന്ദമയ ബ്രഹ്മത്തിന്റെ സ്വയംശരീരവര്‍ത്തിയായ അന്തരാ 
ത്മാവാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ അദ്ദേഹത്തില്‍ ശരീര 
ത്തിനും ചൈതന്യത്തിനും യാതൊരു വ്യത്യാസവുമില്ല 
യാതൊന്ന്‌ നേരത്തേ പറഞ്ഞിരുന്ന അന്നരസമയാദി എല്ലാത്തി 
ന്റേയും അന്തര്യാമിയായ പരമാത്മാവായിരിക്കുന്നുവേ 
അദ്ദേഹം സ്വയം തന്റേതന്നെ അന്തര്യാമിയാകുന്നു; അദ്ദേഹ 
ത്തിന്റെ അന്തര്യാമി മറ്റാരുമാകുന്നില്ല. ഇതിനാല്‍ മറ്റു 

0 റ ബ 0 

യാതൊന്നും പറയാതെ ആ വര്‍ണ്ണനാപരമ്പരയെ ഇവിടെത്തന്നെ 
അവസാനിപ്പിക്കുന്നു. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന അംശത്തില്‍ 

ബ്രഹ്മത്തെ “അസത്‌” എന്നും “സത്‌” എന്നും മാനിക്കുന്നതുകൊ 
ണ്ടുള്ള ഫലം പറഞ്ഞുകഴിഞ്ഞിരിക്കുന്നു, അതിനെ ശ്രവിച്ച 

ഓരോ മനുഷ്യന്റേയും മനസ്സില്‍ യാതൊരു പ്രശ്‌നം ഉദി 

ക്കുന്നുവോ ആ പ്രശ്‌നത്തെ നിര്‍ണ്ണയിച്ചിട്ട്‌ ആ ബ്രഹ്മത്തിന്റെ 
സത്തയുടെ പ്രതിപാദനം നടത്തുന്നതിനുവേണ്ടി ശ്രുതി സ്വയ 
മായിത്തന്നെ പ്രശ്നം അവതരിപ്പിക്കുന്നു. 


അഥാതോ/ നു പ്രശ്‌നാഃ. ഉതാവിദ്വാനമും ലോകം 
പ്രേത്ൃകശ്ചന ഗച്ഛതീ. ആഹോ വിദ്വാനമും ലോകം 
പ്രേത്യകശ്ചിത്സമശ്‌നുതാള. 


2 


I 


ഇനി ഇവിടെ നിന്നും ഉപചോദ്യങ്ങള്‍ ആരംഭിക്കുന്നു. 
അതില്‍ ആദ്യ പ്രശ്നം എന്തെന്നാല്‍ ബ്രഹ്മം ഉണ്ടെങ്കില്‍ 
അതിനെ അറിയാത്ത ആരെങ്കിലും മരിച്ചു പരലോകത്തില്‍ 
പോകുന്നുണ്ടോ ഇല്ലയോ? രണ്ടാമത്തെ പ്രശ്‌നം ബ്രഹ്മത്തെ 
അറിയുന്ന ഏതെങ്കിലും ജ്ഞാനി മരണാനന്തരം പരലോകം 
പ്രാപിക്കുന്നുണ്ടോ ഇല്ലയോ? ആ വിദ്വാന്മാരും പ്രാപിക്കുന്നി 
ല്ല. അതിനാല്‍ ഈ മൂന്നാമത്തെ പ്രശ്നം വിദ്വാന്മാര്‍ (ജ്ഞാനി 
കള്‍) ബ്രഹ്മത്തെ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ? ഇവയുടെ 
മറുപടിയായി ബ്രഹ്മത്തെ സൃഷ്ടിയുടെ കാരണമായി പറഞ്ഞു 
കൊണ്ട്‌ അതിന്റെ സത്തയെ, ആസ്തിക്യത്തെ, വ്യക്തമാക്കു 
ന്നു. പിന്നെ “തത്സത്യം ഇത്യാചക്ഷതേ...” ഈ വാക്യദാരാ 
ശ്രുതി സ്പഷ്ടസ്വരൂപത്തില്‍ അദ്ദേഹത്തിന്റെ സത്തയെ പ്രതി 
പാദിക്കുന്നു. ഏഴാം അനുവാക്യത്തില്‍ ഒന്നുകൂടി സ്പഷ്ട 
മായ വചനങ്ങള്‍ ലഭിക്കുന്നു - “കോ ഹ്യേവാന്യത? കഃ 
പ്രാണ്യാത്‌? യദേഷ ആകാശ ആനനോ ന സ്യാത്‌.” അതായത്‌ 
ഇത്‌ ആകാശമയനായ പരമാത്മാവായിരിക്കുന്നില്ലെങ്കില്‍ ആരു 
ജീവിക്കുന്നു? ആര്‍ക്കു പ്രവര്‍ത്തിക്കുവാന്‍ കഴിയുന്നു? അതാ 
യത്‌ ജീവികളുടെ പ്രാണനും ചലനവും പരമാത്മാവിനെ ആശ്ര 
യിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നത്തിനുത്തരമായി ഏഴാം 
അനുവാക്ുത്തില്‍ ഇക്കാര്യം വ്യക്താക്കിയിരിക്കുന്നു, മനു 
ഷ്യന്‍ പരമാത്മാവിനെ പൂര്‍ണ്ണമായി അറിയാതിരിക്കുന്നുവോ 
അദ്ദേഹത്തെ അല്പതമാത്രമായിപ്പോലും സംശയിക്കുന്നുവോ 
അതുവരെ അവന്‍ ജനനമരണങ്ങളില്‍നിന്നും മോചിക്കപ്പെടു 
ന്നില്ല. മുന്നാമത്തെ പ്രശ്നത്തിനുത്തരമായി എട്ടാം അനുവാ 
കത്തിന്റെ ഉപസംഹാരത്തില്‍ ശ്രുതി സ്വയം പറയുന്നു: - “സ 
യ ഏവം വിത്‌... ആനന്ദമയമാത്മാനമുപസംക്രാമതി” അതായത്‌ 
“യാതൊരുത്തന്‍ ഇപ്രകാരം പരമാത്മാവിനെ അറിയുന്നുവോ 
അവന്‍ ക്രമമായി അന്നമയം, പ്രാണമയം ആദിയായവയെ 
പ്രാപിച്ചുകൊണ്ട്‌ അവസാനം ആനന്ദമയനായ പരമേശ്വരനെ 
പ്രാപിക്കുന്നു.” 


സംബന്ധം - ഈ പ്രശ്നങ്ങളുടെ ഉത്തരമായി ശ്രുതി ബ്രഹ്മ 
ത്തിന്റെ സ്വരൂപവും ശക്തിയും വര്‍ണ്ണിച്ചിട്ട്‌ ആദ്യത്തെ അനു 
വാകത്തില്‍ യാതൊന്ന്‌ സംക്ഷേപമായി സൃഷ്ടിയുടെ ഉത്ഭ 
ക്രമത്തെ വിവരിച്ചുവോ അതിനേയും വിശദമായി ഗ്രഹിപ്പിക്കു 
ന്നു. 


സോ/ കാമയത. ബഹു സ്യാം പ്രജായേയേതി. സ 
ത പോ? തപ്യത. സ തപസ്ത്വപ്താ ഇദം സര്‍വമസ്യ 
ജത യദിദം കിംച. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശ 
ത്‌. തദനുപ്രവിശ്യ സച്ച ത്ൃച്ചാഭവത്‌. നിരുക്തം ചാനി 
രുക്തം. ച. നിലയനം ചാനിലയനം ച. വിജ്ഞാനം 
ചാവിജ്ഞാനം ച. സത്യം ചാനൃതം ച സത്യമഭവത്‌. 
യദിദം കീം ച. തത്സത്യമിത്യാ ചക്ഷതേ. തദപ്യേഷ 
ശ്ലോകോ ഭവതി. 


ഞാന്‍ നാനാ രൂപത്തില്‍ ജനിച്ചു വളരെയധിക 
മായിത്തീരും എന്ന്‌ ആരംഭത്തില്‍ പരബ്രഹ്മപരമേശ്വരന്‍ വിചാ 
രിച്ചിരുന്നു. ഈ വിചാരത്തോടുകൂടി അദ്ദേഹം തപസ്സുചെയ്തു. 
അതായത്‌ ജീവികളുടെ കര്‍മ്മമനുസരിച്ച്‌ സൃഷ്ടി നടത്തണ 
മെന്നും സങ്കല്പിച്ചു. ഇപ്രകാരം സങ്കല്പിച്ച്‌ ഇക്കാണുന്നതും 


കേള്‍ക്കുന്നതും ആയ എല്ലാ ജഡചേതനാമയ eS gt 
സൃഷ്ടിച്ചു. അതായത്‌ ഇതിന്റെ സങ്കല്പമയമായ രൂപം നിര്‍മ്മി 
ച്ചു. അതിനുശേഷം സ്വയം അതില്‍ പ്രവേശിച്ചു. തന്നില്‍നിന്നും 
ഉല്‍പ്പന്നമായ ഈ ജഗത്തില്‍ ആ പരമേശ്വരന്‍ മുമ്പേതന്നെ 
പ്രവിഷ്ടനായിരുന്നു. ഈ ജഗത്ത്‌ അദ്ദേഹത്തിന്റെതന്നെ സ്വരൂ 
പമായിരുന്നപ്പോള്‍ അതില്‍ അദ്ദേഹം പ്രവിഷ്ടമാകണമായിരു 
ന്നില്ല. എന്നിരുന്നാലും ജഡചേതനാമയമായ ജഗത്തില്‍ ആത്മ 
സ്വരൂപത്താല്‍ പരിപൂര്‍ണ്ണമായ ആ പരബ്രഹ്മ പരമേശ്വരന്റെ 
വിശേഷസ്വരൂപം - അദ്ദേഹത്തിന്റെ അന്തര്യാമിയായ സ്വരൂപ 
ത്തിന്റെ അടയാളം - സ്പഷ്ടമാക്കുന്നതിനുവേണ്ടി “ഈ ജഗ 
ത്തിനെ സൃഷ്ടിച്ചിട്ട്‌ അദ്ദേഹം അതില്‍ സ്വയം കുടികൊ 
ളളുന്നു” എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. പ്രവിഷ്ടമായതി 
നുശേഷം അദ്ദേഹം മൂര്‍ത്തവും അമൂര്‍ത്തവുമായ രൂപത്തില്‍ 
അതായത്‌ കാണപ്പെടുന്ന പൃഥ്വി, ജലം, തേജസ്സ്‌ എന്നീ ഭൂത 
ങ്ങളുടെ രൂപത്തിലും അതുപോലെ വായു, ആകാശം ഇങ്ങനെ 
കാണപ്പെടാത്ത ഭൂതങ്ങളുടെ രൂപത്തിലും പ്രത്ൃക്ഷപ്പെട്ടു. 
പിന്നീടു വര്‍ണ്ണിക്കപ്പെടുവാന്‍ കഴിയുന്ന വിധത്തിലും വര്‍ണ്ണി 
ക്കപ്പെടുവാന്‍ കഴിയാത്തവിധത്തിലും വിവിധ വസ്തുക്കളായി 
രൂപാന്തരപ്പെട്ടു. ഇതുപോലെതന്നെ ആശ്രയം നല്കുന്നതും 
നല്‍കപ്പെടാത്തതുമായി - ചേതനയും ജഡവും - ഇങ്ങനെ 
എല്ലാ രൂപത്തിലും ഏകനായ സത്യ സ്വരൂപ പരമേശ്വരന്‍ തന്നെ 
പല നാമങ്ങളേയും രൂപങ്ങളേയും സ്വീകരിച്ചു പ്രത്യക്ഷമായി. 
ആ ഏകനായ പരമാത്മാവുതന്നെ നന്മയും തിന്മയും ആയ 
എല്ലാ രൂപത്തിലുമായിത്തീര്‍ന്നു. അതുകാരണം ജ്ഞാനികള്‍ 
പറയുന്നു “ഈ കാണുകയും കേള്‍ക്കുകയും ഗ്രഹിക്കുകയും 
ചെയ്യുന്ന എല്ലാത്തിലും സത്യസ്വരുപനായ പരമാത്മാവുതന്നെ 
സ്ഥിതിചെയ്യുന്നു” എന്ന്‌. 


സപ്തമാനുവാകം 


അസദ്വാ ഇദമഗ്ര ആസീത്‌. തതോ വൈ സദജായ 
ത. തദാത്മാനം സ്വയമകുരുത. തസ്മാത്തത്സുകൃത 
മുച്യത ഇതി. 


സൂക്ഷ്മസ്ഥൂലരൂപങ്ങളില്‍ പ്രകടമാകുന്നതിനു മുമ്പ്‌ ഈ 
ജഡചേതനാമയമായ ജഗത്ത്‌ അസത്‌ അതായത്‌ അവ്യക്തരൂ 
പത്തില്‍ ആയിരുന്നു, ആ അവ്യക്താവസ്ഥയില്‍ നിന്നുതന്നെ 
സത്‌ അതായത്‌ നാമരൂപമയവും ജഡചേതനാത്മകവുമായ 
പ്രത്യക്ഷ ജഗത്ത്‌ ഉത്ഭവിച്ചു. പരമാത്മാവ്‌ തന്നെത്തന്നെ സ്വയം 
ഈ ജഡചേതനാത്മകമായ ജഗത്തിന്റെ രൂപത്തില്‍ ആക്കിയി 
രിക്കുന്നു. അതിനാല്‍ അദ്ദേഹത്തിന്റെ നാമം “സുകൃതം” (ത 
ന്നത്താനെ ഉണ്ടായത്‌) എന്നായിത്തീര്‍ന്നു. 


യദ്വൈ തത്സുകൃതം രസോ വൈ സഃ. രസംഹേ 
വായം ലബ്ധ്വാ നന്ദീ ഭവതി. കോ ഹ്യേവാന്യാത്മകഃ 
പ്രാണ്യാദ്‌ യദേഷ ആകാശ ആനന്ദോ ന സ്യാത്‌. ഏഷ 
ഹ്യേ വാനന്ദയാതി. 


മുന്‍പറഞ്ഞ വര്‍ണ്ണനത്തില്‍ “സുകൃത” നാമത്തില്‍ പറയ 
പ്പെട്ട ആ പരബ്രഹ്മ പരമാത്മാവ്‌ വാസ്തവത്തില്‍ രസസ്വരൂപന്‍ 
(ആനന്ദമയന്‍) ആകുന്നു. ഇദ്ദേഹംതന്നെ വാസ്തവികമായ 


[ 


നി ന 


ആനന്ദം ആകുന്നു. എന്തുകൊണ്ടെന്നാല്‍ അനാദികാലം 
മുതല്‍ ജനനമരണങ്ങളാകുന്ന ഘോരദുഃഖങ്ങളെ അനുഭവിച്ചു 
വരുന്ന ഈ ജീവാത്മാവ്‌ ഈ രസമയ ബ്രഹ്മത്തെ പ്രാപിച്ചു 
തന്നെ ആനന്ദയുക്തമായിത്തീരുന്നു. ഈ പരമാനനന്ദമയനായ 
പരമേശ്വരനോട്‌ ഇതിന്റെ സംയോഗം നടക്കാതിരിക്കുന്നതുവരെ 
ഇതിനു യാതൊരു വിധത്തിലും പൂര്‍ണ്ണാനന്ദം, നിത്യാനന്ദം, 
അഖണ്ഡാനന്ദം, അനന്താനന്ദം ഇവ പ്രാപിക്കുവാന്‍ സാധി 
ക്കുന്നില്ല. ഇതുകൊണ്ടുതന്നെ ആ വാസ്തവിക ആനന്ദസ്വരൂപ 
പരമാത്മാവിന്റെ അസ്തിത്വത്തെ സന്ദേഹരഹിതമായി ഗ്രഹി 
ക്കുവാന്‍ കഴിയുന്നു; എന്തുകൊണ്ടെന്നാല്‍ ഇദ്ദേഹം ആകാ 
ശത്തേപ്പോലെ വ്യാപകനായ ആനന്ദപരമാത്മാവാകുന്നില്ലെ 
ങ്കില്‍ ആര്‍ക്ക്‌ ജീവിക്കുവാന്‍ കഴിയുന്നു; ഏതു പ്രാണനു ചലി 
ക്കുവാന്‍ കഴിയുന്നു. മാത്രമല്ല അഖിലത്തിന്റേയും ജീവിതം 
നിര്‍വ്വഹിക്കുന്നതിനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്തിരിക്കു 
ന്നത്‌ അദ്ദേഹം തന്നെയാകുന്നു. കൂടാതെ, ഈ ജഗത്തിന്റെ 
എല്ലാ ഭാതിക്രക്രിയകളും നിയമിതവും വ്യവസ്ഥിതവുമായ 
രീതിയില്‍ നടക്കുന്നത്‌ എങ്ങനെ സാധിക്കുന്നു? അതിനാല്‍ മനു 
ഷ്യര്‍ ഇത്‌ ദൃഡതയോടുകുടി വിശ്വസിക്കണം. ഈ ജഗത്തിന്‌ 
സ്രഷ്ടാവും രക്ഷിതാവുമായി പര(്രഹ്മപരമേ ശ്വരന്‍ നിശ്ചയ 
മായും വേണം. അതുപോലെ സന്ദേശരഹിതമായി ഈ പര 
ബ്രഹ്മ പരമാത്മാവ്‌ എല്ലാവര്‍ക്കും ആനന്ദം പ്രദാനംചെയ്യുന്നു. 
ആനന്ദസ്വരൂപനും ഏകമാത്രനുമായ പരമാത്മാവുള്ളപ്പോള്‍ 
മറ്റാര്‍ക്ക്‌ ആനന്ദം പ്രദാനം ചെയ്യുവാന്‍ കഴിയും? 


യദാഹ്യേവൈഷ ഏതസ്മിന്നദൃശ്യേ/ നാത്മേയേ/ 
നിരുക്തേ7 നിലയനേ/ ഭയം പ്രതിഷ്ഠാം വിന്ദതേ. അഥ 
സോ ഭയം ഗതോഭവതി. 


ആ പരബ്രഹ്മ പരമേശ്വരനെ പ്രാപിക്കുന്നതിനഭിലഷിക്കുന്ന 
വര്‍ ഒരിക്കലും കാണപ്പെടാത്ത, വിവരിക്കുവാന്‍ സാദ്ധ്യമല്ലാ 
ത്ത, ആരെയും ആശ്രയിക്കാത്ത, ശരീരരഹിതനായ പരബ്രഹ്മ 
പരമാത്മാവില്‍ നിര്‍ഭയ (അവിചല) സ്ഥിതിപ്രാപിക്കുന്നു. ആ 
സമയം അവന്‍ നിര്‍ഭയപദത്തെ പ്രാപിക്കുന്നു. എന്നെന്നേക്കു 
മായി ഭയത്തില്‍നിന്നും ശോകത്തില്‍ നിന്നും മുക്തരായിത്തീ 
രുന്നു. 


യദാ ഹ്യേവൈഷ ഏതസ്മിന്നുദരമന്തരം കുരുതേ. 
അഥ തസ്യ ഭയം ഭവതി. തത്ത്വേവ ഭയം വിദുഷോ 
മന്വാനസ്യ. തദപ്യേഷ ശ്ലോകോ ഭവതി. 


ഈ ജീവാത്മാവ്‌ ആ പരബ്രഹ്മ പരമാത്മാവില്‍ നിന്നും 
അല്പമായ അന്തരത്തോടുകൂടി എപ്പോള്‍ മുതല്‍ വസിക്കു 
ന്നുവോ അതായത്‌ അദ്ദേഹത്തില്‍ പൂര്‍ണ്ണസ്ഥിതി പ്രാപിക്കാ 
തിരിക്കുകയും അദ്ദേഹത്തെ നിരന്തരം സ്മരിക്കാതിരിക്കു 
കയും അദ്ദേഹത്തെ അല്പനേരത്തേയ്ക്കുമാത്രമെങ്കിലും മറ 
ന്നുപോകുകയും ചെയ്യുന്നുവോ അതുവരെ അവനെ സംബ 
ന്ധിച്ചിടത്തോളം ഭയം അതായത്‌ അവന്റെ പുനര്‍ജന്മം തീര്‍ച്ച 
യായും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാല്‍ അവന്‍ പരമാത്മാ 
വില്‍ സ്ഥിതനാകാതിരിക്കുകയും അവന്‍ ഭഗവാനെ മറന്നു 
ജീവിക്കുകയും ചെയ്യുമ്പോള്‍ അവന്റെ മരണം സംഭവിക്കുക 
യാണെങ്കില്‍ പിന്നെ അവന്റെ അന്തിമസംസ്കാരമനുസരി 
ച്ചുള്ള ജനനം ഉണ്ടാകുമെന്നുള്ളതു നിശ്ചയമാണ്‌. പരമാത്മാ 


വില്‍ പൂര്‍ണ്ണസ്ഥിതി പ്രാപിക്കാത്ത സമയം വരെ, ഭഗവാനെ” 
നിരന്തരം സ്മരിക്കാതിരിക്കുന്നതുവരെ ഈ പുനര്‍ജ്ജന്മഭയം 
- ജനനമരണഭയം - എല്ലാവര്‍ക്കുമുണ്ടാകും. ഒരുവന്‍ വലിയ 
വിദ്വാനോ ശാസ്ത്രജ്ഞനോ സ്വയം വലിയ ജ്ഞാനിയൊ 
പണ്ഡിതനോ ആകുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ ആ പരമേ 
ശ്വരന്‍ എല്ലാവരുടെ മേലും ഭരണം നടത്തുന്നു; അദ്ദേഹ 
ത്തിന്റെ ഭരണശക്തികൊണ്ടു ലോകത്തിലെ എല്ലാ വ്യവസ്ഥ 
കളും നിയമിതരൂപത്തില്‍ ചലിച്ചുകൊണ്ടിരിക്കുന്നു. 


അഷ്ഠമാനുവാകം 


സംബന്ധം - കഴിഞ്ഞ അനുവാകത്തില്‍ പറഞ്ഞിട്ടുള്ള മന്ത്ര 
ങ്ങളുടെ ലക്ഷ്യത്തെ ഉല്ലേഖനം ചെയ്യുന്നു. 


ഭീഷാസ്‌ മാദ്വാതഃ പവതേ. ഭീഷോദേതി സൂര്യഃ 
ഭീഷാസ്‌മാദഗ്നിശ്ചേന്ദ്രശ്ച. മൃത്യൂര്‍ധാവതി പഞ്ചമ 
ഇതി. 


ഈ പരബ്രഹ്മ പരമേശ്വരനോടുള്ള ഭയംകൊണ്ടു പവനന്‍ 
നിയമാനുസരണം ചലിക്കുന്നു. അദ്ദേഹത്തോടുള്ള ഭയം 
കൊണ്ടു സൂര്യന്‍ കൃത്യസമയത്തു ഉദിക്കുകയും കൃത്യസമ 
യത്ത്‌ അസ്തമിക്കുകയും ചെയ്യുന്നു. അതുപോലെ അദ്ദേഹ 
ത്തോടുള്ള ഭയംകൊണ്ട്‌ അഗ്നി, ഇന്ദ്രന്‍, അഞ്ചാമത്തെ മൃത്യു 
- ഇവയെല്ലാം അവരവരുടെ കാര്യങ്ങള്‍ നിയമപൂര്‍വ്വം സുവ്യ 
വസ്ഥിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവയുടെയെല്ലാം 
വ്യവസ്ഥകള്‍ ചെയ്യുന്നതായി ഇവയ്ക്കെല്ലാം പ്രേരകമായി 
ആരെങ്കിലുമില്ലെങ്കില്‍ ഈ ജഗത്തിന്റെ കാര്യങ്ങള്‍ എങ്ങനെ 
നടക്കും. ഇവയെല്ലാം സൃഷ്ടിച്ചവനും എല്ലാത്തേയും യഥാ 
യോഗ്യം നിയമമനുസരിച്ച്‌ വെച്ചുകൊണ്ടിരിക്കുന്നവനുമായ 
ഏതോ ഒരു സത്യജ്ഞാനാനന്ദസ്വരൂപപരബ്രഹ്മ, പരമാത്മാവ്‌ 
നിശ്ചയമായും ഉണ്ടെന്നും അദ്ദേഹത്തെ മനുഷ്യനു നിശ്ചയ 
മായും പ്രാപിക്കുവാന്‍ കഴിയുമെന്നും ഇതില്‍നിന്നും സ്പഷ്ട 
മാകുന്നു. 


സംബന്ധം - ആനന്ദസ്വരൂപനായ ആ പരബ്രഹ്മപരമാത്മാ 
വിന്റെ ഈ ആനന്ദം എത്രയുണ്ട്‌, എങ്ങനെയുണ്ട്‌? ഈ ആഗ്ര 
ഹനിവൃത്തിക്ക്‌ ആനന്ദവിഷയകമായ ചിന്ത ആരംഭിക്കുന്നു - 


സൈഷാ// നന്ദസ്ധ്യ മീമാംസാ ഭവതി. യുവാ 
സ്യാത്സാധുയുവാധ്യായക ആശിഷ്ഠോ ദ്രവ്ദിഷ്ഠോ 
ബലിഷ്ഠസ്തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ 
പൂര്‍ണ്ണാ സ്യാത്‌. സ ഏകോമാനുഷ ആനന്ദ. 


ഈ വര്‍ണ്ണനയില്‍ ആ ആനന്ദത്തിന്റെ ചര്‍ച്ചയാരംഭിക്കു 
ന്നതിനുള്ള സൂചന നല്‍കിയിട്ട്‌ സര്‍വ്വപ്രഥമമായി മനുഷ്യലോ 
കത്തിന്റെ ഭോഗങ്ങളില്‍നിന്നും ലഭിക്കുവാന്‍ സാദ്ധ്യതയുള്ള 
ഏറ്റവും ഉന്നതമായ ആനന്ദത്തെ വിഭാവനം ചെയ്യുന്നു. ഒരു 
യുവാവായ മനുഷ്യന്‍, അതും അങ്ങനെയിങ്ങനെയുള്ള 
സാധാരണ യുവാവാരിക്കുന്നില്ല. - സദാചാരിയും സല്‍സ്വഭാ 
വിയും ഉന്നതകുലത്തില ജനിച്ചവനുമായിരിക്കട്ടെ, അവന്‍ 
എല്ലാ വേദങ്ങളുടേയും വിദ്യ ലഭിച്ചിട്ടുള്ളവനും അതുപോലെ 
ശിക്ഷണത്തില്‍ - ബ്രഹ്മചാരികള്‍ക്ക്‌ ഉപദേശം നല്‍കുന്നതില്‍ 
- കുശലനും ആയിരിക്കട്ടെ, അവന്റെ എല്ലാ അംഗങ്ങളും 


PD 


ഇന്ദ്രിയങ്ങളും രോഗരഹിതങ്ങളും കഴിവുറ്റതും സുദ്യഡ്ദരവും 
എല്ലാ പ്രകാത്തിലും ശക്തിസമ്പന്നവുമായിരിക്കട്ടെ. പിന്നെ ധന 
സമ്പത്താല്‍ നിറയപ്പെട്ട ഈ പൂര്‍ണ്ണമായ ജഗത്ത്‌ അവന്റെ 
അധീനത്തിലാവുകയും ആണെങ്കില്‍ ആ മനുഷ്യന്റെ സുഖം 
ഏറ്റവും വലുതാകുന്നു. ഇതു മാനവലോകത്തിന്റെ ഏറ്റവും 
വലിയ ആനന്ദമാകുന്നു. 


തേ യേ ശതം മാനുഷാ ആനന്ദാ. സ ഏകോ 
മനുഷ്യ ഗന്ധര്‍വ്വാണാമാനന്ദഃ. ശ്രോത്രിയസ്യ ചാകാ 
മഹതസ്യ. 


മനുഷ്യ യോനിയില്‍ ഉത്തമകര്‍മ്മങ്ങളനുഷ്ഠിച്ച്‌ ഗന്ധര്‍വ്വ 
ഭാവത്തെ പ്രാപിച്ചവനെ “മനു ഷ്യഗന്ധര്‍വ്വന്‍” എന്നു പറയുന്നു. 
ഇവിടെ ഇവന്റെ ആനന്ദം മുകളില്‍ പറഞ്ഞിരിക്കുന്ന മനു 
ഷ്യന്റെ ആനന്ദത്തേക്കാള്‍ നൂറിരട്ടിയെന്നു പറയപ്പെടുന്നു. 
യാതൊരു മനുഷ്യസംബന്ധിയായ ആനന്ദത്തെ ആദ്യം വര്‍ണ്ണി 
ച്ചുവോ അങ്ങനെ ഒരു നുറെണ്ണം ഒന്നിച്ചു കൂടുന്ന കൂട്ടത്തെ 
മനുഷ്യഗന്ധര്‍വ്വന്റെ ആനന്ദത്തോട്‌ തുല്യപ്പെടുത്താം. എന്നാല്‍ 
ആദ്യം പറഞ്ഞ മനുഷ്യലോകത്തിന്റെ ഭോഗങ്ങള്‍ മുതല്‍ 
ഗന്ധര്‍വ്വലോകത്തിന്റെ ഭോഗങ്ങള്‍ വരെയുള്ള ദുഷിച്ച ആഗ്ര 
ഹങ്ങളില്‍നിന്നു വിരക്തമാണ്‌ ശ്രോത്രിയന്‍ അഥവാ വേദ 
ജ്ഞന്‍. ആ ശ്രോത്രിയന്‍ - വേദജ്ഞപുരുഷന്‍, സ്വാഭാവികമാ 
യിത്തന്നെ ആനന്ദം ലഭിക്കുന്നു. 


തേ യേ ശതം മനുഷ്യഗന്ധര്‍വാണാമാനന്ദാഃ. സ 
ഏകോ ദേവഗന്ധര്‍വാണാമാനന്ദഃ ശ്രോത്രിയസ്യ 
ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ ആദ്യം പറഞ്ഞിട്ടുള്ള മനുഷ്യ 
ഗന്ധര്‍വ്വനെ അപേക്ഷിച്ച്‌ ദേവഗന്ധര്‍വ്വന്റെ ആനന്ദത്തെ നൂറി 
രട്ടി എന്നു പറഞ്ഞിരിക്കുന്നു. യാതൊരു മനുഷ്യഗന്ധര്‍വ്വന്റെ 
ആനന്ദത്തെ മുകളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നുവോ അങ്ങനെ 
നൂറെണ്ണം ഒന്നിച്ചുകൂടുന്ന ആനന്ദത്തിനു തുല്യമാണ്‌ സൃഷ്ടി 
യുടെ ആരംഭം മുതലുള്ള ദേവജാതീയ ഗന്ധര്‍വ്വരുപത്തില്‍ 
ജനിച്ചിട്ടുള്ള ഒരു ജീവിക്കുള്ളത്‌. അതുപോലെ യാതൊരു മനു 
ഷ്യന്‍ ഈ ആനന്ദാഭിലാഷത്താല്‍ മോഹിതനായിരിക്കുന്നുവോ 
അതായത്‌ യാതൊരുത്തന്‌ ഇതിന്റെ ആവശ്യം ഇല്ലാതിരിക്കു 
ന്നുവോ യാതൊരുത്തന്‍ വേദങ്ങളിലെ ഉപദേശങ്ങളെ ഹൃദയം 
ഗമമായി സ്വീകരിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള വിദ്വാന്‌ ഈ 
ആനന്ദം സ്വാഭാവികമായി ലഭിക്കുന്നു. 


തേ യേ ശതം ദേവഗന്ധര്‍വ്വാണാമാനന്ദാഃ സ ഏകഃ 
പിതൃണാം ചിരലോകലോകാനാമാനന്ദഃ. ശ്രോത്രിയസ്യ 
ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ ദേവഗന്ധര്‍വ്വന്മാരുടെ ആനന്ദത്തെ 
അപേക്ഷിച്ചു ചിരസ്ഥായിയായ പിതൃലോകത്തെ പ്രാപിച്ചു 
ദിവ്യന്മാരായ പിതൃക്കളുടെ ആനന്ദത്തെ നൂറിരട്ടിയായി പറഞ്ഞി 
രിക്കുന്നു. മുകളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന ദേവഗന്ധര്‍വ്വന്മാരുടെ 
ആനന്ദത്തിന്റെ നൂറിരട്ടിയായിരിക്കുന്നു. ചിരസ്ഥായിയായ 
പിതൃലോകത്തലെ ദിവ്യന്മാരായ പിതൃക്കളുടെ ആനന്ദത്തിന്റെ 
രൂപം. അതുപോലെ യാതൊരുത്തന്‍ ആ ലോകത്തിന്റെ അഭി 
ലാഷത്താല്‍ മോഹിതനാകാതിരിക്കുന്നുവോ അതായത്‌ യാതൊ 


രുത്തന്‌ അതിന്റെ ആവശ്യകതയില്ലാതിരിക്കുന്നുവോ Se 
ശ്രോത്രിയന്‍ - വേദരഹസ്യം ഗ്രഹിച്ചിട്ടുള്ള വിരക്തന്‌ - ആ 
ആനന്ദം സ്വാഭാവികമായും ലഭിക്കുന്നു. 


തേ യേ ശതം പിതൃണാം ചിരലോകലോകാനാ 
മാനന്ദാട. സ ഏക ആ ജാനജാനാം ദേവാനാമാനന്ദഃ. 
ശ്രോത്രിയ സ്യ ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ ചിരസ്ഥായിയായ ലോകത്തില്‍ വസി 
ക്കുന്ന ദിവ്യന്മാരായ പിതൃക്കളുടെ ആനന്ദത്തെ അപേക്ഷിച്ച്‌ 
“ആജാനജു' എന്ന പേരിലറിയപ്പെടുന്ന ദേവന്മാരുടെ ആനന്ദത്തെ 
നൂറിരട്ടിയായി പറഞ്ഞിരിക്കുന്നു. മുകളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന 
ചിരസ്ഥായിയായ ലോകത്തില്‍ വസിക്കുന്ന പിതൃക്കളുടെ 
ആനന്ദം നൂറെണ്ണം ഒന്നിച്ചുകൂടുന്ന അത്രയും “ആജാനജ്‌ എന്ന 
ദേവന്മാരുടെ ആനന്ദത്തിന്‌ വികാസമുണ്ടാകുന്നു. ദേവലോക 
ത്തലെ ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ നാമമാണ്‌ “ആജാനജ.” 
അവിടുത്തെ ദേവകള്‍ സ്മൃതികളില്‍ പ്രതിപാദിക്കപ്പെട്ടിരി 
ക്കുന്ന ഏതോ പുണ്യകര്‍മ്മങ്ങള്‍ കാരണം അവിടെ സൃഷ്ടി 
ക്കപ്പെട്ടിരിക്കുന്നു. അവരെ ആജാനജന്മാര്‍ എന്നു പറയുന്നു. 
യാതൊരുത്തന്‍ ഈ ലോകംവരെയുള്ള ഭോഗങ്ങളില്‍ ആസ 
ക്തനാകാതെയിരിക്കുന്നുവോ അതായത്‌ യാതൊരുത്തന്‍ ഈ 
ആനന്ദത്തെ തുച്ഛമായിക്കരുതി അതിനോട്‌ വിരക്തനായിരിക്കു 
ന്നുവോ ആ വേദജ്ഞാനിയായ വിരക്തനെ സംബന്ധിച്ചിട 
ത്തോളം ആ ആനന്ദം സ്വഭാവസിദ്ധമാകുന്നു. 


തേ യേ ശതമാജാനജാനാം ദേവാഃ നാമാനന്ദാഃ. 
സ ഏക കര്‍മ്മ ദേവാനാം ദേവാനാമാനന്ദഃ. യേ 
കര്‍മ്മണാ ദേവാനപിയന്തി. ശ്രോത്രിയസ്യ ചാകാമഹ 
തസ്യ. 


ഈ വര്‍ണ്ണനയില്‍ ആജാനജദേവന്മാരുടെ ആനന്ദത്തേ 
ക്കാള്‍ കര്‍മ്മദേവതകളുടെ ആനന്ദത്തെ നൂറിരട്ടിയായി പറഞ്ഞി 
രിക്കുന്നു. മുകളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന ആജാനജദേവതകളുടെ 
ആനന്ദത്തെക്കാള്‍ നൂറിരട്ടി മഹിമയോടുകൂടിയതാണ്‌ വേദോ 
ക്തങ്ങളായ കര്‍മ്മങ്ങള്‍ വഴി മനുഷ്യയോനിയില്‍ നിന്നും ദേവ 
ഭാവം പ്രാപിച്ചിട്ടുളള ആ കര്‍മ്മദേവതകളുടെ ആനന്ദം. യാതൊ 
രുത്തന്‍ ആ കര്‍മ്മദേവതകള്‍ വരെയുള്ള ആനന്ദത്തെ അഭില 
ഷിക്കാതെയിരിക്കുന്നുവോ അതായത്‌ യാതൊരുത്തന്‌ ദേവ 
ലോകം വരെയുള്ള ഭോഗങ്ങള്‍ ആവശ്യമില്ലാതിരിക്കുന്നുവോ 
വേദരഹസ്യത്തെ ഗ്രഹിച്ചിട്ടുള്ള ആ വിരക്തപുരുഷനെ സംബ 
ന്ധിച്ചിടത്തോളം ആ ആനന്ദം ജന്മസിദ്ധമാകുന്നു. 


തേ യേ ശതം കര്‍മ്മദേവനാം ദേവാനാമാനന്ദാഃ. 
സ ഏകോ ദേവനാമാനന്ദഃ. ശ്രോത്രിയസ്യ ചാകാമഹ 
തസ്യ. 


ഈ വര്‍ണ്ണനയില്‍ കര്‍മ്മദേവനെ അപേക്ഷിച്ച്‌ സൃഷ്ടികാ 
ലത്തില്‍ സ്ഥായീഭാവത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവ 
രുടെ, സ്വാഭാവികമായ ദേവഭാവത്തോടുകൂടിയവരുടെ, ആന 
ന്ദത്തെ നൂറിരട്ടിയായി പറയുന്നു. മുകളില്‍ വര്‍ണ്ണിക്കപ്പെട്ടിട്ടുള്ള 
കര്‍മ്മദേവന്മാരുടെ ആനന്ദത്തേക്കാള്‍ നൂറുമടങ്ങാണ്‌ സ്വഭാവ 
സിദ്ധരായ ദേവതകളുടെ ആനന്ദം. യാതൊരുത്തന്‍ സ്വഭാവ 
സിദ്ധരായ ദേവതകളുടെ ഭോഗാനന്ദത്തെ ആഗ്രഹിക്കാതിരിക്കു 


P 


നി 


ന്നുവോ അതായത്‌ യാതൊരുത്തന്‍ അതിനെയും ലേശം 
പോലും അഭിലഷിക്കാതിരിക്കുന്നു വോ, വേദരഹസ്യത്തെ ഗ്രഹി 
ചിട്ടുള്ള ആ നിഷ്ക്കാമ വിരക്തനെ സംബന്ധിച്ചിടത്തോളം ആ 
ആനന്ദം ജന്മസിദ്ധമാകുന്നു. 


തേ യേ ശതം ദേവാനാമാനന്ദാഃ. സ ഏക ഇന്ദ്ര 
സ്യാനന്ദഃ. ശ്രോത്രിയസ്യ ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ മുന്‍പറഞ്ഞ സ്വഭാവ സിദ്ധരായ ദേവ 
തകളുടെ ആനന്ദത്തിന്റെ നൂറിരട്ടിയാണ്‌ ഇന്ദ്രന്റെ ആനന്ദം 
എന്നു പറയപ്പെടുന്നു. മുകളില്‍ വിവരിച്ചിരിക്കുന്ന ദേവതക 
ളുടെ ആനന്ദം അങ്ങനെ നൂറെണ്ണം ഒന്നിച്ചുകൂടിയാല്‍ ഉള്ളിട 
ത്തോളമാണ്‌ ഇന്ദ്രഭാവത്തെ പ്രാപിച്ചിട്ടുളള ദേവതകളുടെ ഒരാ 
നന്ദം. യാതൊരുത്തന്‍ ഈ ഇന്ദ്രഭോഗാനന്ദത്തെ ആഗ്രഹിക്കാ 
തിരിക്കുന്നുവോ അതായത്‌ യാതൊരുത്തന്‍ ഈ ഇന്ദ്രസുഖ 
ത്തേപ്പോലും കാംക്ഷിക്കാതിരിക്കുന്നുവോ- അതിനെ തുച്ഛമാ 
യിക്കരുതി അതിനോട്‌ വിരക്തനായിത്തീരുന്നുവോ - വേദര 
ഹസ്യത്തെ ഗ്രഹിച്ചിട്ടുളള ആ നിഷ്കാമപുരുഷനാകട്ടെ ആ 
ആനന്ദം സ്വതഃസിദ്ധമാണ്‌. 


തേ യേ ശതമിന്ദ്രസ്യഠനന്ദാ$. സ ഏകോ ബൃഹ 
സ്പതേരാനന്ദഃ. ശ്രോര്തിയസ്യ ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ ഇന്ദ്രന്റെ ആനന്ദത്തെക്കാള്‍ നൂറിരട്ടി 
യാണു ബൃഹസ്പതിയുടെ ആനന്ദം എന്നു പറയുന്നു. മുക 
ളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന ഇന്ദ്രന്റെ ആനന്ദം നൂറെണ്ണം ഒന്നിച്ചു 
കൂടുന്നതിനു തുല്യമാണ്‌ ബൃഹസ്പതിയുടെ പദവിയെ പ്രാപി 
ചിട്ടുള്ള ദേവതയുടെ ആനന്ദം. എന്നാല്‍ യാതൊരു മനുഷ്യന്‍ 
ബൃഹസ്പതിയുടെ ഭോഗാനന്ദത്തേയും ഇച്ഛിക്കാതിരിക്കു 
ന്നുവോ ആ ഭോഗാനന്ദത്തേയും അനിത്യമായതുകാരണം തുച്ഛ 
മായിക്കരുതി അതിനോടു വിരക്തനായിത്തീരുന്നുവോ വേദര 
ഹസ്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന ആ നിഷ്ക്കാമമനുഷ്യന്‌ ആ 
ആനന്ദം ജന്മപ്രാപ്തമാണ്‌. 


തേ യേ ശതം ബൃഹസ്പതേരാനന്ദാഃ. സ ഏകഃ 
്രജാപതേരാനന്ദഃ. ശ്രോത്രിയസ്യ ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ ബൃഹസ്പതിയുടെ ആനന്ദത്തേക്കാള്‍ 
നൂറിരട്ടി വലുതാണ്‌ പ്രജാപതിയുടെ ആനന്ദം എന്നു പറയുന്നു. 
മുകളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന ബൃഹസ്പതിയുടെ ആനന്ദത്തേ 
പ്പോലെ നൂറെണ്ണം ഒന്നിച്ചു കൂടുന്നതിനു തുല്യമാണു പ്രജാപ 
തിയുടെ സ്ഥാനത്തെത്തുന്ന ദേവതയുടെ ആനന്ദം. എന്നാല്‍ 
യാതൊരു മനുഷ്യന്‍ ഈ പ്രജാപതിയുടെ ആനന്ദത്തെ ആഗ്ര 
ഹിക്കാതിരിക്കുന്നുവോ അതില്‍നിന്നും വിരക്തനായിക്കഴിയു 
ന്നുവോ, വേദരഹസ്യത്തെ അറിയുന്ന ആ നിഷ്ക്കാമമനുഷ്യ 
നാകട്ടെ ഈ ആനന്ദം സ്വാഭാവികമായും പ്രാപ്തമാകുന്നു. 


തേ യേ ശതം പ്രജാപതേരാനന്ദാട. സ ഏകോ 
ബ്രഹ്മണ ആനന്ദഃ ശ്രോത്രിയസ്യ ചാകാമഹതസ്യ. 


ഈ വര്‍ണ്ണനയില്‍ പ്രജാപതിയുടെ ആനന്ദത്തെക്കാളും 
ഹിരണ്യഗര്‍ഭബ്രഹ്മാവിന്റെ ആനന്ദത്തെ നൂറിരട്ടിയായി വര്‍ണ്ണി 
ക്കുന്നു. മുകളില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന പ്രജാപതിയുടെ ആനന്ദ 
ത്തേക്കാള്‍ നൂറിരട്ടി വലുതാണ്‌ സൃഷ്ടിയുടെ ആരംഭത്തില്‍ 


ഏറ്റവുമാദ്യമായുത്ഭവിച്ച ഹിരണ്യഗര്‍ഭ[്രഹ്മാവിന്റെ ഒരാനന്ദം. 
അതുപോലെ യാതൊരു മനുഷ്യന്‍ ആ ബ്രഹ്മാവിന്റെ പദ 
ത്തില്‍നിന്നും ലഭ്യമാകാവുന്ന ഭോഗസുഖങ്ങളുടെ ആഗ്രഹമി 
ല്ലാത്തവനായിരിക്കുന്നുവോ യാതൊരുത്തന്‍ അവ അനിത്യവും 
തുച്ഛവും എന്നു കരുതി അതിനോടു വിരക്തനായിത്തീരു 
ന്നുവോ യാതൊരുത്തന്‍ പരമാനന്ദസ്വരൂപനായ പരബ്രഹ്മത്തെ 
പ്രാപിക്കുന്നതിന്‌ ഉത്ക്കടമായ അഭിലാഷം ഉണ്ടാകുന്നുവോ 
വേദരഹസ്യത്തെ ഗ്രഹിച്ചിട്ടുളള ആ വിരക്തപുരുഷന ആ 
ആനന്ദം സ്വതഃസിദ്ധമാണ്‌. 


ഇപ്രകാരം ഒന്നിനുമേൽ മറ്റൊന്നായിട്ടുള്ള ആനന്ദത്തിന്റെ 
ആധിക്യത്തെ വര്‍ണ്ണിച്ചു വര്‍ണ്ണിച്ച്‌ ഏറ്റവും ഉപരിയായ ഹിര 
ണൃഗര്‍ഭത്തിന്റെ ആനന്ദത്തെ വിവരിച്ചുകൊണ്ട്‌ ഈ ലോക 
ത്തില്‍ ഏതെല്ലാം ആനന്ദങ്ങൾ ദര്‍ശിക്കുന്നതിനും ശ്രവിക്കു 
ന്നതിനും ആസ്വദിക്കുന്നതിനുമായിട്ടുണ്ടോ അവ എത്രമാത്രം 
മേന്മയേറിയതായിരിക്കട്ടെ, അവയെല്ലാംതന്നെ, ആ പൂര്‍ണ്ണാന 
ന്ദസ്വരൂപനായ പരമാത്മാവിന്റെ ആനന്ദത്തോടു തുലനം ചെയ്യു 
മ്പോള്‍ കേവലം തുച്ഛമാണെന്ന ഭാവം സ്പഷ്ടമാകുന്നു. 


സയശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ 
ഏകഃ. സ യ ഏവം വിദസ്മാല്ലോകാത്പ്രേത്യ. ഏതമ 
ന്നമയമാത്മാനമുപസംക്രാമതി. ഏതം പ്രാണമയമാത്‌ 
മാനമുപസംക്രാമതി. ഏതം മനോമയമാത്മാനമുപസം 
ര്രാമതി. ഏതം വിജ്ഞാനമയമാത്മാനമു പസംഗ്കാമ 
തി. ഏതമാനന്ദമയമാത്മാനമുപസംക്രാമതി. തദപ്യേഷ 
ശ്ലോകോ ഭവതി. 


മുകളില്‍ പറഞ്ഞിരിക്കുന്ന എല്ലാ ആനന്ദങ്ങളുടേയും ഏക 
മാത്രാ കേന്ദ്രം പരമാനന്ദസ്വരൂപനായ പരബ്രഹ്മപരമാത്മാവു 
തന്നെ. അഖിലത്തിന്റെയും അന്തര്യാമിയായിരിക്കുന്ന മനുഷ്യ 
രില്‍ സ്ഥിതിചെയ്യുന്ന പരമാത്മാവുതന്നെ സൂര്യനിലും സ്ഥിതി 
ചെയ്യുന്നു. അദ്ദേഹം എല്ലാത്തിന്റേയും അന്തര്യാമിയായ 
ഏകന്‍ തന്നെയാകുന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം ഗ്രഹിച്ചി 
രിക്കുന്നുവോ മരണാനന്തരം അവന്‍ ഈ മനുഷ്യശരീരം ഉപേ 
ക്ഷിച്ച്‌ മുന്‍വര്‍ണ്ണിച്ചിട്ടുള്ള അന്നമയ, പ്രാണമയ, മനോമയ, 
വിജ്ഞാനമയ, ആനന്ദമയമായ ആത്മാവിനെ പ്രാപിക്കുന്നു. 
അതായത്‌ ഇവയഞ്ചും ഏതാത്മാവും ആരുടെ സ്വരൂപവുമാ 
കുന്നുവോ - ആ പരബ്രഹ്മപരമാത്മാവിനെ പ്രാപിക്കുന്നു എന്നു 
താല്പര്യം. ആദ്യമായി ഈ അഞ്ചിനേയും വര്‍ണ്ണിച്ച സമയം 
അഖിലത്തിന്റേയും ശരീരാന്തര്‍വര്‍ത്തിയായ ആത്മാവ്‌ അന്ത 
ര്യാമിയായ പരമേശ്വരനെ പറഞ്ഞിരുന്നു. തല്‍ഫലമായി അദ്ദേ 
ഹത്തിന്റെ പ്രാപ്തിയുണ്ടാകുന്നു. അദ്ദേഹം തന്നെ ബ്രഹ്മമാ 
കുന്നു. ഇതു മനസ്സിലാക്കുന്നതിനുവേണ്ടി ഇവിടെ അഞ്ചെണ്ണ 
ത്തേയും ക്രമപ്രകാരം പ്രാപിക്കേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നു. 
വാസ്തവത്തില്‍ ഈ ക്രമപ്രകാരം പ്രാപിക്കണമെന്നു പറഞ്ഞത്‌ 
ശരിയല്ല. എന്തുകൊണ്ടെന്നാല്‍ അന്നമയമായ ശരീരത്തെയാ 
കട്ടെ അവന്‍ നേരത്തേതന്നെ പ്രാപിച്ചുകഴിഞ്ഞിരിക്കുന്നു. 
അതിനെ ഉപേക്ഷിച്ചു പോയതിനുശേഷം പ്രാപിക്കുന്ന ഫലം 
പരമാത്മാവുതന്നെയാകുന്നു; ശരീരമാകുന്നില്ല. ഇവിടെ അന്ന 
മയാദികളുടെ അന്തര്യാമിയായ പരമാത്മാവിന്റെ പ്രാപ്തിയെ 
പ്പറ്റിത്തന്നെ പറയുന്നു. അവയെല്ലാത്തിലും പരിപൂര്‍ണ്ണനും 


P= 


സര്‍വ്വസ്വരൂപനും അഖിലത്തിന്റേയും ആത്മാവും പരമാനന്ദ 
സ്വരൂപവും ആയ പരബ്രഹ്മത്തെ പ്രാപിക്കുക എന്നുളളതാണ്‌ 
ഈ ഫലശ്രുതിയുടെ താല്പര്യം. അടുത്ത അനുവാദകത്തില്‍ 
ഈ വിഷയം പ്രതിപാദിക്കുന്നു. 


നവമാനുവാകം 


യതോ വാചോ നിവര്‍ത്തന്തേ അപ്രാപ്യ 
മനസാ സഹ. 


ആനന്ദം ബ്രഹ്മണോ വിദ്വാന്‍ ന 
ബിഭേതി കുതശ്ചനേതി. 


ഈ മന്ത്രത്തില്‍ പരബ്രഹ്മപരമാത്മാവിന്റെ പരമാനന്ദസ്വ 
രൂപത്തെ അറിയുന്ന തുകൊണ്ടുണ്ടാകുന്ന ഫളത്തെപ്പറ്റി പറയു 
ന്ന. മനസ്സുള്‍പ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും അതിനെ പ്രാപി 
ക്കാതെ അവിടെനിന്നും മടങ്ങിവരുന്നു. യാതൊരു ബ്രഹ്മാന 
ന്ദത്തെ അറിയുന്നതിനുള്ള ശക്തി ഈ ഇന്ദ്രിയങ്ങള്‍ക്കും മന 
സ്സിനും ഇല്ലാതിരിക്കുന്നുവോ ആ പരബ്രഹ്മപരമാത്മാവിന്റെ ആ 
ആനന്ദത്തെ ഗ്രഹിച്ചിട്ടുള്ള ജ്ഞാനികളായ മഹാപുരുഷന്മാര്‍ 
ഒരിക്കലും ആരേയും ഭയപ്പെടുന്നില്ല. അവര്‍ എപ്പോഴും നിര്‍ഭ 
യരായിരിക്കുന്നു. 


ഏതം ഹ വാവ ന തപതി. കിമഹം സാധു നാകര 
കിമഹം പാപമകരവമിതി. സ യ ഏവം വിദ്വാ 
നേതേ ആ ത്മാനം സ്പൃണുതേ. ഉഭേ ഹ്യേവൈഷ 
ഏതേ ആത്മാനം സ്പൃണുതേ. യ ഏവം വേദ. ഇത്യു 
പനിഷത്‌. 


വം. 


ജ്ഞാനികളായ മഹാപുരുഷന്മാര്‍ക്കു യാതൊരു വിധത്തി 
ലുമുള്ള ശോകങ്ങളും ഉണ്ടാകുന്നില്ലെന്ന്‌ ഈ വര്‍ണ്ണനയില്‍ 
വ്യക്തമാക്കിയിരിക്കുന്നു. മുകളില്‍ പറഞ്ഞിരിക്കുന്നതനുസ 
രിച്ച്‌ പരമാത്മാവിനെ അറിഞ്ഞിരിക്കുന്ന വിദ്വാന്മാര്‍ - ജ്ഞാനി 
കള്‍ - ഒരിക്കലും ഒരു പ്രകാരത്തിലും “എന്തുകൊണ്ടു ഞാന്‍ 
ശ്രേഷ്ഠ കര്‍മ്മങ്ങളനുഷ്ഠിച്ചില്ല, അല്ലെങ്കില്‍ ഞാന്‍ പാപകര്‍മ്മം 
എന്തിനു ചെയ്തു?” എന്നു ചിന്തിച്ച്‌ ദുഃഖമനുഭവിക്കുന്നില്ല. 
അവന്റെ മനസ്സില്‍ പുണ്യകര്‍മ്മങ്ങളുടെ ഫലസ്വരൂപമായ 
ഉത്തമലോക പ്രാപ്തിക്കുളള ആഗ്രഹമില്ല. പാപജനിതമായ നര 
കത്തെപ്പറ്റിയുള്ള ഭയവും ഉപരദ്രവിക്കുന്നില്ല. ലോഭത്തില്‍ 
നിന്നും ഭയജനിതമായ സന്താപത്തില്‍നിന്നും അവന്‍ ഉയര്‍ന്നു 
നില്‍ക്കുന്നു. മുന്‍പറഞ്ഞ ജ്ഞാനികള്‍ ആസക്തിയോടുകൂടി 
ചെയ്യുന്ന പുണ്യവും പാപവും രണ്ടു പ്രകാരങ്ങളിലുമുള്ള 
കര്‍മ്മങ്ങളെ ജനനമരണ സന്താപത്തിന്റെ കാരണങ്ങള്‍ എന്നു 
കരുതി രാഗദ്വേഷത്തോടുകൂടി അവയില്‍നിന്നും തികച്ചും വിട്ട 
കന്നു പരമാത്മാവിന്റെ ചിന്തയില്‍ വ്യാപൃതരായി വസിച്ചു 
കൊണ്ട്‌ ആത്മാവിന്റെ സംരക്ഷണം നിര്‍വ്വഹിക്കുന്നു. 


ഭൃഗു വല്ലി 
പ്രഥമാനുവാകം 


ഭൃഗൂര്‍വൈ വാരുണിട, വരുണം പിതരമുപസസാര 
അധിഹി ഭഗവോ ബ്രഹ്മതി. തസ്മാ ഏതത്‌ പ്രോവാ 


ച. അന്നം പ്രാണം ചക്ഷുഃ ശ്രോത്രം മനോ ക 
തി. തം ഹോവാച. യതോ വാ ഇമാനി ഭൂതാനി 
ജായന്തേ യേന ജാതാനി ജീവന്തി. യത്‌ പ്രയന്ത്യഭി 
സംവിശന്തി. തദ്വിജി ജ്ഞാസസ്വ. തദ്‌ ബ്രഹ്മതി. സ 
തപോ തപ്യത. സ തപസ്തപ്ത്വാ. 


വരുണന്റെ പുത്രനായി ഭൃഗു എന്ന നാമത്തോടുകൂടി പ്രസി 
ദ്ധനായ ഒരു മഹര്‍ഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സില്‍ 
പരമാത്മാവിനെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനുമുള്ള 
ഉല്‍ക്കടമായ അഭിലാഷം ഉണ്ടായി. അപ്പോള്‍ അദ്ദേഹം തന്റെ 
പിതാവായ വരുണന്റെ അടുക്കല്‍ ചെന്നു. അദ്ദേഹത്തിന്റെ 
പിതാവായ വരുണന്‍ വേദങ്ങളെ ഗ്രഹിച്ചിട്ടുളളവനും ബ്രഹ്മ 
ജ്ഞാനിയുമായ മഹാപുരുഷനായിരുന്നു. അതിനാല്‍ ഭൃഗുവിന്‌ 
മറ്റൊരു ആചാര്യന്റെ അടുക്കല്‍ പോകേണ്ട ആവശ്യമില്ലായി 
രുന്നു. വരുണന്റെ സമീപം ചെന്ന്‌ ഭൃഗു ഇപ്രകാരം പ്രാര്‍ത്ഥിച്ചു 
- “ഭഗവന്‍, ഞാന്‍ ബ്രഹ്മത്തെ അറിയുവാനാഗ്രഹിക്കുന്നു; ആക 
യാല്‍ ദയവുണ്ടായി അങ്ങ്‌ ബ്രഹ്മതത്വം എന്നെ ഗ്രഹിപ്പിച്ചാ 
ലും. അപ്പോള്‍ വരുണന്‍ ഭൃഗുവിനോടു പറഞ്ഞു - “(പിയാ 
അന്നം, പ്രാണന്‍, നേത്രം, ശ്രോത്രം, മനസ്സ്‌, വാണി ഇവയെല്ലാം 
തന്നെ ബ്രഹ്മത്തിന്റെ ഉപലബ്ധിക്കുള്ള വാതിലുകളാകുന്നു. 
ഇവയെല്ലാത്തിലും ബ്രഹ്മത്തിന്റെ സത്ത സ്ഫുരിച്ചുകൊണ്ടി 
രിക്കുന്നു. “ര്രത്യക്ഷമായി കാണപ്പെടുന്ന എല്ലാ ജീവികളും 
യാതൊരുത്തനില്‍നിന്നും ഉത്ഭവിച്ചുവോ ഉത്ങവിച്ചിട്ട്‌ യാതൊ 
രുത്തന്റെ സഹയോഗത്തോടുകൂടി, യാതൊരുത്തന്റെ ബലം 
പ്രാപിച്ചുകൊണ്ട്‌ ജീവിക്കുന്നുവവോ ജീവനോപയോഗ കര്‍മ്മ 
ങ്ങള്‍ നടത്തുന്നതില്‍ സമര്‍ത്ഥരായിരിക്കുകയും മഹാപ്രളയ 
കാലത്തില്‍ യാതൊരുത്തനില്‍ വിലയം പ്രാപിക്കുകയും ചെയ്യു 
ന്നുവോ അദ്ദേഹത്തെ ശരിക്ക്‌ അറിയുന്നതിന്‌ ആഗ്രഹിക്കൂ.” 
ഇത്രയും കൂടി പറഞ്ഞുകൊടുത്തു. “അദ്ദേഹം തന്നെയാകുന്നു 
ബ്രഹ്മം” ഇപ്രകാരം പിതാവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്‌ 
ഭൃഗുമുനി ബ്രഹ്മചര്യത്തേയും ശമദമാദി നിയമങ്ങളേയും പാലി 
ച്ചുകൊണ്ടും അതുപോലെ എല്ലാ ഭോഗസുഖങ്ങളിലും ത്യാഗ 
പൂര്‍വ്വകമായ സംയമത്തോടുകൂടി വസിച്ചുകൊണ്ടും പിതാ 
വിന്റെ ഉപദേശത്തെപ്പറ്റി ചിന്തിച്ചു. ഇതുതന്നെയായിരുന്നു അദ്ദേ 
ഹത്തിന്റെ തപസ്സ്‌. ഇപ്രകാരം തപമനുഷ്ഠിച്ചിട്ട്‌ അദ്ദേഹമെന്തു 
ചെയ്തു? ഇക്കാര്യം അടുത്ത അനുവാകത്തില്‍ വിവരിക്കുന്നു. 


ദ്വിതീയാനുവാകം 


അന്നം ബ്രഹ്മേതി വ്യജാനാത്‌. അന്നാദ്ധ്യേവ ഖല്വി 
മാനി ഭൂതാനി ജായന്തേ. അന്നേന ജാതാനി ജീവന്തി. 
അന്നം പ്രയന്ത്യഭിസംവിശന്തീതി. തദ്വിജ്ഞായ പുന 
രേവ വരുണം പിതരമുപസസാര. അധീഹിഭഗവോ 
ബ്രഹ്മതി. തംഹോവാച. തപസാ ബ്രഹ്മ വിജിജ്ഞാ 
സസ്വ. തപോബ്രഹ്മതി. സ തപോ/തപ്യത. സതപ 
സ്തപ്ത്വാ. 


പിതാവിന്റെ ഉപദേശം അനുസരിച്ച്‌ അന്നംതന്നെ ബ്രഹ്മ 
മെന്ന്‌ ഭൃഗു നിശ്ചയിച്ചു. എന്തുകൊണ്ടെന്നാല്‍ പിതാവു 
പറഞ്ഞ ബ്രഹ്മത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അന്നത്തില്‍ 
കാണപ്പെടുന്നു. എല്ലാ ജീവികളും അന്നത്തില്‍ നിന്നും - അന്ന 


P 


ത്തിന്റെ പരിണാമ ഭൂതമായ വീര്യത്തില്‍ നിന്നും - ഉത്ഭവിക്കു 
ന്നു. അന്നംകൊണ്ടുതന്നെ അവയുടെ ജീവിതം സുരക്ഷിത 
മായി നിലനില്‍ക്കുന്നു; മരണാനന്തരം അന്നസ്വരൂപമായ ഈ 
പൃഥ്വിയില്‍തന്നെ പ്രവിഷ്ടമാകുന്നു. ഇപ്രകാരം നിശ്ചയിച്ചിട്ട്‌ 
അദ്ദേഹം വീണ്ടും പിതാവായ വരുണന്റെ അടുക്കല്‍ വന്നു. 
വന്നിട്ടു തന്റെ നിശ്ചയമനുസരിച്ചുള്ളതെല്ലാം അദ്ദേഹം അറി 


യിച്ചു. 


പിതാവായ വരുണന്‍ യാതൊരു മറുപടിയും പറഞ്ഞില്ല. 
അദ്ദേഹം ചിന്തിച്ചു - “ഇവന്‍ ഇപ്പോള്‍ ബ്രഹ്മത്തിന്റെ സ്ഥൂല 
രൂപത്തെ മാത്രം മനസ്സിലാക്കിയിരിക്കുന്നു. വാസ്തവിക രൂപം 
വരെ ഇവന്റെ ബുദ്ധിചെന്നിട്ടില്ല. അതിനാല്‍ ഇവന്‍ ഇനിയും 
തപസ്സുകൊണ്ട്‌ കുറെക്കൂടി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ട്‌. 
എന്നാല്‍ അവന്‍ അല്പമെങ്കിലും മനസ്സിലാക്കിയതു തുച്ഛമാ 
ക്കിക്കാണിച്ച്‌ അവന്റെ ബുദ്ധിയെ നിരുത്സാപഹപ്പെടുത്തുന്നത്‌ 
ഉചിതമായിരിക്കയില്ല. അതിനാല്‍ ഇതിനു മറുപടി പറയാതിരി 


ലി 


ക്കുന്നതായിരിക്കും ഉത്തമം.” പിതാവിനോടു താന്‍ പറഞ്ഞ 
കാര്യം അംഗീകരിച്ചുകൊണ്ടുള്ള ആജ്ഞ ലഭിക്കാഞ്ഞതിനാല്‍ 
ഭൃഗു വീണ്ടും അഭ്യര്‍ത്ഥിച്ചു - “ഭഗവന്‍, ഞാന്‍ മനസ്സിലാക്കി 
യതു ശരിയായിരിക്കുന്നില്ലെങ്കില്‍ അങ്ങ്‌ എനിക്ക്‌ ബ്രഹ്മതത്വം 
ശരിയായി ഉപദേശിച്ചുതരൂ.” അപ്പോള്‍ വരുണന്‍ പറഞ്ഞു “നീ 
തപസ്സുവഴിയായി ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുവാന്‍ പരിശ്രമിക്കൂ. 
ഈ തപസ്സുതന്നെ ബ്രഹ്മ സ്വരൂപമാകുന്നു. അതിനാല്‍ ഇത്‌ 
അദ്ദേഹത്തിന്റെ ബോധം നല്‍കുന്നതില്‍ സര്‍വ്വഥാ കഴിവുള്ള 
തായിരിക്കുന്നു.” ഇപ്രകാരം പിതാവിന്റെ ആജ്ഞ ലഭിച്ചിട്ട്‌ ഭൃഗു 
മഹര്‍ഷി വീണ്ടും ആദ്യത്തേ പ്പോലെ തന്നെ തപോമയ ജീവിതം 
നയിച്ചുകൊണ്ട്‌ പിതാവില്‍നിന്നും ആദ്യം ലഭ്യമായ ഉപദേശം 
അനുസരിച്ച്‌ ബ്രഹ്മസ്വരൂപത്തെ നിശ്ചയിക്കുന്നതിനു ചിന്തിക്കു 
വാന്‍ തുടങ്ങി. ഇപ്രകാരം തപസ്സനുഷ്ഠിച്ച്‌ അദ്ദേഹം എന്തു 
ചെയ്തു? ഇക്കാര്യം അടുത്ത അനുവാകത്തില്‍ പറഞ്ഞിരിക്കു 
ന്നു. 


തൃതീയ അനുവാകം 


പ്രാണോ ബ്രഹ്മേതി വ്യജാനാത്‌. പ്രാണോദ്ധ്യേവ 
ഖല്വിമാനി ഭൂതാനി ജായന്തേ. പ്രാണേന ജാതാനി ജീവ 
ന്തി. പ്രാണം പ്രയന്ത്യഭിസംവിശന്തീതി. തദ്വിജ്ഞായ 
പുനരേവ വരണം പിതരമുപസസാര. അധീഹി 
ഭഗവോ ബ്രഹ്മതി. തംഹോവാച. തപസാ ബ്രഹ്മ വിജി 
ജ്ഞാസസ്വ. തപോ ബ്രഹ്മേതി. സ തപോ തപ്യത. സ 
തപസ്തപ്ത്വാ. 


പിതാവിന്റെ ഉപദേശാനുസരണം ഭൃഗു തപസ്സുവഴിയായി 
പ്രാണന്‍തന്നെ ബ്രഹ്മം എന്നു തീരുമാനം ചെയ്തു. അദ്ദേഹം 
ചിന്തിച്ചു. പിതാവിനാല്‍ പറയപ്പെട്ട ബ്രഹ്മത്തിന്റെ എല്ലാ ലക്ഷ 
ണങ്ങളും പ്രാണനില്‍ പൂര്‍ണ്ണമായി കാണപ്പെടുന്നു. എല്ലാ ജീവി 
കളും പ്രാണനില്‍ നിന്നും ഉത്ഭവിക്കുന്നു. അതായത്‌ ജീവി 
ക്കുന്ന ഒരു പ്രാണിയില്‍ നിന്നും അതിനു സദൃശമായി മറ്റൊ 
ന്നുത്ഭവിക്കുന്നത്‌ പ്രത്യക്ഷമായി കാണപ്പെടുന്നു. അതുപോലെ 
എല്ലാം ്രാണനാല്‍തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. ശ്വാസ 
ത്തിന്റെ പോക്കുവരവു നിന്നുപോയാല്‍, പ്രാണന്‍ മൂലമുളള 


K 


അന്നഗ്രഹണം നടക്കപ്പെടാതിരുന്നാല്‍, അതുപോലെ അന്‌ 
രസം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരാതിരു 
ന്നാല്‍ യാതൊരു ജീവിക്കും ജീവിച്ചിരിക്കുവാന്‍ സാധ്യമല്ല. 
മരണാനന്തരം എല്ലാം പ്രാണനില്‍തന്നെ പ്രവേശിക്കുന്നു. മൃത 
ശരീരത്തല്‍ പ്രാണന്‍ നിലനില്‍ക്കുന്നില്ലെന്നുള്ളത്‌ പ്രത്യക്ഷ 
മായി കാണപ്പെടുന്നു. അതിനാല്‍ പ്രാണന്‍ തന്നെ ബ്രഹ്മമെ 
ന്നുള്ളതിന്‌ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം നിശ്ചയം 
ചെയ്തുകൊണ്ട്‌ അദ്ദേഹം വീണ്ടും പിതാവിന്റെ അടുക്കല്‍ 
ചെന്നു. നേരത്തേയുള്ള തുപോലെതന്നെ തന്റെ അനുഭവങ്ങളെ 
അറിയിച്ചു. പിതാവ്‌ ആ സമയത്തും യാതൊരു മറുപടിയും 
കൊടുത്തില്ല. ഇവന്‍ മുന്‍പിലത്തേക്കാള്‍ കുറെക്കൂടി സൂക്ഷ്മ 
തയിലെത്തിയിരിക്കുന്നു; എന്നാല്‍ ഇനിയും വളരെയധികം 
ഗ്രഹിക്കുവാന്‍ കിടക്കുന്നു. അതിനാല്‍ മറുപടി കൊടുക്കാതി 
രുന്നാല്‍ അവന്റെ ജിജ്ഞാസയ്ക്ക്‌ ഒന്നുകൂടി ബലമുണ്ടാകും. 
അതുകൊണ്ടു മറുപടി പറയാതിരിക്കുന്നതു ശരിയായിരിക്കു 
മെന്നു അദ്ദേഹം വിചാരിച്ചു. താന്‍ പറഞ്ഞ കാര്യത്തിനു പിതാ 
വില്‍നിന്നും യാതൊരു മറുപടിയും ലഭിക്കാതിരുന്നതുകാരണം 
ഭൃഗു വീണ്ടും അദ്ദേഹത്തോടപേക്ഷിച്ചു - “ഭഗവന്‍, ഇപ്പോഴും 
ശരിയല്ല ഞാന്‍ മനസ്സിലാക്കിയതെങ്കില്‍ അങ്ങ്‌ കൃപയോടുകൂടി 
എനിക്ക്‌ ബ്രഹ്മതത്വം ഉപദേശിച്ചുതന്നാലും.” അപ്പോള്‍ വരുണന്‍ 
വീണ്ടും പഴയതുപോലെ പറഞ്ഞു - “നീ തപസ്സുവഴിയായി 
ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിനു പരിശ്രമിക്കൂ. ഈ തപം തന്നെ 
ബ്രഹ്മമാകുന്നു. അതായത്‌ ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള 
പ്രധാന സാധനയകുന്നു.” ഇപ്രകാരം പിതാവിന്റെ ആജ്ഞ ലഭി 
ചിട്ട്‌ ഭൃഗുമഹര്‍ഷി വീണ്ടും അതേ പ്രകാരത്തില്‍തന്നെ തപ 
സ്സുഷ്ഠിച്ചു കൊണ്ട്‌ പിതാവിന്റെ ഉപദേശത്തെപ്പറ്റി ചിന്തിച്ചുകൊ 
ണ്ടിരുന്നു. തപസ്സനുഷ്ഠിച്ചികൊണ്ട്‌ അദ്ദേഹം എന്തുചെയ്തു? 
ഇത്‌ അടുത്ത അനുവാകത്തില്‍ പറയുന്നു. 


ചതുര്‍ഥാനുവാകം 


മനോ ബ്രഹ്മേതി വ്യജാനാത്‌. മനസോ ഹ്യേവ 
ഖലി മാനി ഭൂതാനി ജായന്തേ. മനസാ ജാതാനി ജീവ 
ന്തി. മനഃ പ്രയന്തഭിസംവിശന്തീതി. തദ്വിജ്ഞായ പുന 
രേവ വരും പിതര മുപസസാര. അധീഹി ഭഗവോ 
ബ്രഹ്മതി. തം ഹോവാച. തപസാ ബ്രഹ്മ വിജിജ്ഞാ 
സസ്വ. തപോ ബ്രഹ്മതി. സ തപോ/തപ്യത. സ തപ 
സ്തപ്ത്വാ. 


ഇത്തവണ പിതാവിന്റെ ഉപദേശമനുസരിച്ച്‌ മനസ്സുതന്നെ 
യാണ്‌ ബ്രഹ്മമെന്നു ഭൃഗു നിശ്ചയിച്ചു. അദ്ദേഹം ചിന്തിച്ചു, പിതാ 
വിനാല്‍ പറയപ്പെട്ട ബ്രഹ്മത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മന 
സ്സിൽ കാണപ്പെടുന്നു. മനസ്സില്‍നിന്നുതന്നെ എല്ലാ ജീവികളും 
ഉത്ഭവിക്കുന്നു. സ്ത്രീയുടെയും പുരുഷന്റെയും മാനസിക 
മായ പ്രേമപൂര്‍ണ്ണസംയോഗത്തില്‍ നിന്നും ജീവി ബീജരൂപ 
ത്തോടുകൂടി മാതാവിന്റെ ഗര്‍ഭത്തില്‍വന്ന്‌ ഉത്ഭവിക്കുകയും 
ഉത്ഭവിച്ചിട്ട്‌ മനസ്സോടുകൂടിത്തന്നെ ഇന്ദ്രിയങ്ങള്‍വഴി എല്ലാ 
ജിവിതോപയോഗികളായ വസ്തുക്കളെ ഉപഭോഗം ചെയ്തു 
ജീവിക്കുകയും മരണാനന്തരം മനസ്സിലേയ്ക്കുതന്നെ പ്രവേശി 
ക്കുകയും ചെയ്യുന്നു. മരണാനന്തരം ഈ ശരീരത്തില്‍ 


- 


FP 


പ്രാണനും ഇന്ദ്രിയങ്ങളും നിലനില്‍ക്കുന്നില്ല. അതിനാല്‍ മന 
സ്സുതന്നെ ബ്രഹ്മമാകുന്നു. ഇപ്രകാരം നിശ്ചയിച്ചുകൊണ്ട്‌ 
അദ്ദേഹം വീണ്ടും പഴതുപോലെ പിതാവായ വരുണന്റെ അടു 
ക്കല്‍ ചെന്ന്‌ തന്റെ അനുഭവങ്ങളെ പിതാവിനെ അറിയിച്ചു. 
ഈ പ്രാവശ്യവും പിതാവില്‍നിന്നും യാതൊരു മറുപടിയും 
ലഭിച്ചില്ല. “ഇവന്‍ മുമ്പിലത്തേക്കാള്‍ എത്രയോ ആഴത്തിലേക്കി 
റങ്ങിച്ചെന്നിരിക്കുന്നു. എന്നാല്‍ ഇനിയും ഇവന്‍ കുറേക്കൂടി 
തപസ്സനുഷ്ഠിക്കണം. അതിനാല്‍ മറുപടി പറയാതിരിക്കുന്നതു 
തന്നെ ഉചിതമായിരിക്കും.” എന്ന്‌ വരുണന്‍ ചിന്തിച്ചു. പിതാ 
വില്‍നിന്നും തന്റെ കാര്യത്തിന്‌ യാതൊരു മറുപടിയും ലഭിക്കാ 
ത്തതുകാരണം ഭൃഗു വീണ്ടും മുമ്പിലത്തേപ്പോലെതന്നെ 
അഭ്യര്‍ത്ഥിച്ചു - “ഭഗവന്‍, ഞാന്‍ ഗ്രഹിച്ചിരിക്കുന്നതു ശരിയാ 
യിരിക്കുന്നില്ലെങ്കില്‍ അങ്ങ്‌, കൃപയുണ്ടായി ബ്രഹ്മരഹസ്യം 


9 


എനിക്കുപദേശിച്ചുതന്നാലും.” അപ്പോള്‍ വരുണന്‍ വീണ്ടും 


അതേ മറുപടി തന്നെ പറഞ്ഞു - “നീ തപസ്സുവഴിയായി 
ബ്രഹ്മതത്വത്തെ അറിയുന്നതിനാഗ്രഹിക്കു, അതായത്‌ തപസ്സു 
ചെയ്തുകൊണ്ട്‌ എന്റെ ഉപദേശത്തെപ്പറ്റി വീണ്ടും ചിന്തിക്കൂ. 
ഈ തപോരൂപമാകുന്ന സാധന തന്നെ ബ്രഹ്മമാകുന്നു. 
ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന്‌ ഇതിനുപരിയായി മറ്റു യാതൊരു 
പായങ്ങളും ഇല്ല.” ഇപ്രകാരം പിതാവിന്റെ ആജ്ഞ ലഭിച്ചു ഭൃഗു 
വീണ്ടും മുന്നേപ്പോലെ സംയമനത്തോടുകൂടി ജീവിച്ച്‌ പിതാ 
വിന്റെ ഉപദേശത്തെപ്പറ്റി ചിന്തിച്ചു. ചിന്തിച്ചിട്ട്‌ അദ്ദേഹം എന്തു 
ചെയ്തു എന്ന കാര്യം അടുത്ത അനുവാകത്തില്‍ വിവരി 
ക്കുന്നു. 


പഞ്ചമാനുവാകം 


വിജ്ഞാനം ബ്രഹ്മതി വ്യജാനാത്‌. വിജ്ഞാനാ 
ദ്ധ്യേവ ഖല്വിമാനി ഭൂതാനി ജായന്തേ. വിജ്ഞാനേന 
ജാതാനി ജീവന്തി. വിജ്ഞാനം പ്രയന്ത്യഭിസംവിശന്തീ 
തി. തദ്വിജ്ഞായ പുനരേവ വരുണം പിതരമുപാസ 
സാര. അധീഹിഭഗവോ ബ്രഹ്മതി. തം ഹോ വാച. 
തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ. തപോബ്രഹ്മതി. സ 
തപോ/ തപ്യത. സ തപസ്തപ്ത്വാ. 


ഇപ്രാവശ്യം ഭൃഗു പിതാവിന്റെ ഉപദേശമനുസരിച്ച്‌ വിജ്ഞാ 
നസ്വരൂപചേതനയായ ജീവാത്മാവുതന്നെ ബ്രഹ്മമാണെന്നു 
നിശ്ചയിച്ചു. അദ്ദേഹം ചിന്തിച്ചു ഗ്രഹ്മത്തിന്റെ ലക്ഷണങ്ങളെ 
പ്പറ്റി പിതാവു പറഞ്ഞിരിക്കുന്നതെല്ലാം പൂര്‍ണ്ണമായും ഇതില്‍ 
കാണപ്പെടുന്നു. ഈ എല്ലാ പ്രാണികളും ജീവാത്മാവില്‍ നിന്നു 
തന്നെ ഉത്ഭവിക്കുന്നു. സജീവചേതനയില്‍ നിന്നുതന്നെ പ്രാണി 
കളുടെ ഉല്പത്തി പ്രത്യക്ഷമായും കാണപ്പെടുന്നു. ഉത്ഭവിച്ചിട്ട്‌ 
ഈ വിജ്ഞാനസ്വരൂപമായ ജീവാത്മാവിനാല്‍ത്തന്നെ ജീവി 
ക്കുന്നു. ജീവാത്മാവു നിലനില്ക്കുന്നില്ലെങ്കില്‍ മനസ്സ്‌, ഇന്ദ്രി 
യങ്ങള്‍, പ്രാണന്‍ മുതലായ യാതൊന്നിനും ജീവിക്കുവാന്‍ കഴി 
യുന്നില്ല. യാതൊന്നിനും അതിന്റേതായ ജോലികള്‍ നിര്‍വ്വഹി 
ക്കുവാന്‍ സാധിക്കുന്നില്ല. അതുപോലെ മരണാനന്തരം മനസ്സ്‌ 
മുതലായവയെല്ലാം ജീവാത്മാവില്‍തന്നെ വിലയിക്കുന്നു. 
ജീവന്‍ പോയതിനുശേഷമുള്ള മൃതശരീരത്തില്‍ ഇവയൊന്നും 
കാണപ്പെടുന്നില്ല. അതിനാല്‍ വിജ്ഞാന സ്വരൂപമായ ജീവാ 


ത്മാവുതന്നെ ബ്രഹ്മമാകുന്നു. ഇപ്രകാരം er 
ശേഷം അദ്ദേഹം ആദ്യത്തേതുപോലെതന്നെ പിതാവായ വരു 
ണന്റെ അടുക്കല്‍ ചെന്നു. അദ്ദേഹം തന്റെ തീരുമാനം 
പിതാവിനെ അറിയിച്ചു. ഇപ്രാവശ്യവും വരുണന്‍ യാതൊരു 
മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചു. ഇപ്രാവശ്യം ഇവന്‍ 
വളരെയധികം ബ്രഹ്മത്തോടടുത്തിരിക്കന്നു. ഇവന്റെ ചിന്തകള്‍ 
സ്ഥൂലവും സൂക്ഷ്മവും ആയ രണ്ടുതരത്തിലുള്ള ജഡതത്വ 
ങ്ങളില്‍നിന്നും ഉയര്‍ന്ന്‌ ചേതനജീവാത്മാവിങ്കലോളം എത്തി 
യിരിക്കുന്നു. എന്നാല്‍ ബ്രഹ്മ സ്വരൂപമാകട്ടെ ഇതിനെക്കാള്‍ 
ഒക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നു. അദ്ദേഹമാകട്ടെ നിത്യാനന്ദ 
സ്വരൂപനും അദ്വിതീയനുമായ പരമാത്മാവാകുന്നു. ഇവന്‍ 
ഇനിയും കുറേക്കൂടി തപസ്സനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അതി 
നാല്‍ മറുപടി പറയാതിരിക്കുന്ന തായിരിക്കും ശരി.” ഇപ്രകാരം 
തുടര്‍ച്ചയായി പിതാവില്‍നിന്നും യാതൊരു മറുപടിയും 
ലഭിക്കാതിരുന്നതുകാരണം ഭൃഗു ഹതാശനോ നിരാശനോ ആയി 
ല്ല. അദ്ദേഹം മുന്‍പിലത്തേപ്പോലെ വീണ്ടും അതേ പ്രാര്‍ത്ഥന 
തന്നെ നടത്തി. - “ഭഗവന്‍, ഞാന്‍ ശരിയല്ല ഗ്രഹിച്ചിരിക്കുന്ന 
തെങ്കില്‍ അങ്ങ്‌ കൃപയോടുകൂടി ്രഹ്മരഹസ്യം എനിക്കുപ 
ദേശിച്ചുതന്നാലും. അപ്പോള്‍ വരുണന്‍ വീണ്ടും അതേ ഉത്തരം 
തന്നെ നല്‍കി - “നീ തപസ്സുവഴിയായിത്തന്നെ ബ്രഹ്മതത്വത്തെ 
ഗ്രഹിക്കുവാനാഗ്രഹിക്കൂ. അതായത്‌ തപസ്യാപൂര്‍വ്വകം 
അതിന്റെ പൂര്‍ണ്ണമായ കഥ കഥാനുസരണം ചിന്തിക്കൂ. തപം 
തന്നെ ബ്രഹ്മമാകുന്നു.” ഇപ്രകാരമുള്ള പിതാവിന്റെ ആജ്ഞ 
ലഭിച്ചിട്ട്‌ ഭൃഗു വീണ്ടും മുന്‍പിലത്തേപ്പോലെ സംയമനത്തോ 
ടുകൂടി ജീവിച്ചുകൊണ്ട്‌ പിതാവിന്റെ ഉപദേശപ്രകാരം ചിന്തി 
ച്ചു. ചിന്തിച്ചതിനുശേഷം അദ്ദേഹം എന്തുചെയ്തു. ഇതു 
തുടര്‍ന്നു പറയുന്നു. 


ഷഷ്ഠാനുവാകം 


ആനന്ദോ ബ്രഹ്മതി വ്യജാനാത്‌. ആനന്ദാദ്ധ്യേവ 
ഖല്വിമാനി ഭൂതാനി ജായാന്തേ. ആനന്ദേന ജാതാന 
ജീവന്തി. ആനന്ദം പ്രയന്ത്യഭിസംവിശന്തീതി. സൈഷാ 
ഭാര്‍ഗ്ഗവീ വാരുണീ വിദ്യാ പരമേ വ്യോമന്‍ പ്രതിഷ്ഠി 
താ. സ യ ഏവം വേദ പ്രതിതിഷ്ഠതി. അന്നവാന 
ന്നാദോ ഭവതി. മഹാന്‍ ഭവതി പ്രജയാ പശുഭിര്‍പ്രഹ്മ 
വര്‍ച്ചസേന. മഹാന്‍ കീര്‍ത്ത്യാ. 


ഇത്തവണ ഭൃഗു പിതാവിന്റെ ഉപദേശത്തെപ്പറ്റി അഗാധ 
മായി ചിന്തിച്ചിട്ട്‌ ആനന്ദം ബ്രഹ്മം തന്നെ എന്ന തീരുമാനത്തി 
ലെത്തി. “ഈ ആനന്ദമയനായ പരമാത്മാവുതന്നെയാണ്‌ അന്ന 
മയാദികളായ എല്ലാത്തിന്റെയും അന്തരാത്മാവാകുന്നത്‌. അവ 
യെല്ലാംതന്നെ അദ്ദേഹത്തിന്റെ സ്ഥുലരുപങ്ങളാകുന്നു. ഈ 
കാരണംകൊണ്ടുതന്നെ അവയില്‍ ബ്രഹ്മബുദ്ധിയുണ്ടാകു 
കയും ബ്രഹ്മത്തിന്റെ ആംശികലക്ഷണം പ്രകടമാവുകയും 
ചെയ്യുന്നു. എന്നാല്‍ സര്‍വ്വേശ്വരനെ അപേക്ഷിച്ചു ബ്രഹ്മ 
ത്തിന്റെ ലക്ഷണം ആനന്ദത്തില്‍ കാണപ്പെടുന്നു. എന്തുകൊ 
ണ്ടെന്നാല്‍, ഈ ജീവികളെല്ലാം ആനന്ദസ്വരൂപനായ പര്രബ് 
ഹ്മപരമാത്മാവില്‍നിന്നുതന്നെ സൃഷ്ടിയുടെ ആരംഭത്തില്‍ 
ഉത്ഭവിച്ചിരിക്കുന്നു. ഇവയെല്ലാത്തിന്റെയും ആദികാരണം 


P 


പോലും അദ്ദേഹം തന്നെയാകുന്നു. അതുപോലെ ഈ ആന്ദമ 
യന്റെ ആനന്ദത്തിന്റെ ലേശം ലഭിച്ചിട്ടുതന്നെ ഈ പ്രാണി 
കളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ദുഃഖത്തോടുകൂടി 
ജീവിക്കുവാനിഷ്ടപ്പെടുന്നില്ല. മാത്രവുമല്ല, ആനന്ദമയനായ ആ 
സര്‍വ്വാന്തര്യഠമിയായ പരമാത്മാവിന്റെ അചിന്ത്യശക്തിയുടെ 
പ്രേരണയോടുകൂടിത്തന്നെ ഈ ലോകത്തിലെ എല്ലാ ജീവിക 
ളുടെയും എല്ലാ പ്രവര്‍ത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 
അദ്ദേഹത്തിന്റെ ഭരണത്തില്‍ കഴിയുന്ന സൂര്യാദികള്‍ അതാ 
തുകളുടെ ജോലികള്‍ നിര്‍വ്വഹിക്കാതിരിക്കുകയാണെങ്കില്‍ ഒരു 
ക്ഷണനേരം പോലും യാതൊരു പ്രാണിക്കും ജീവിച്ചിരിക്കു 
വാന്‍ സാധിക്കുന്നതല്ല. അഖിലത്തിന്റേയും ജീവാധാരം വാസ്ത 
വത്തില്‍ ആനന്ദസ്വരൂപനായ ആ പരമാത്മാവാകുന്നു. അതു 
പോലെ എല്ലാ ജീവികളാലും നിറയപ്പെട്ട ഈ ബ്രഹ്മാണ്ഡം 
പ്രളയകാലത്തില്‍ അദ്ദേഹത്തില്‍ത്തന്നെ ലീനമാകുകയും 
ചെയ്യുന്നു. അദ്ദേഹം തന്നെ എല്ലാ പ്രകാരത്തിലും സര്‍വ്വദാ 
അഖിലത്തിന്റേയും ആശ്രയമാകുന്നു. ഇപ്രകാരമുള്ള അനുഭ 
വമുണ്ടായപ്പോള്‍ ഭൃഗുവിനു പരപ്രഹ്മത്തെപ്പറ്റിയുള്ള 
യഥാര്‍ത്ഥ ജ്ഞാനം ഉണ്ടായി. പിന്നീട്‌ അദ്ദേഹത്തിനു യാതൊ 
രുവിധമായ ജിജ്ഞാസയും അവശേഷിച്ചില്ല. ശ്രുതിസ്വയമായി 
ആ വിദ്യയുടെ മഹിമ അറിയിക്കുന്നതിനുവേണ്ടി പറയുന്നു - 
അതുതന്നെ വരുണനാല്‍ പറയപ്പെട്ടതും ഭൃഗുവിനു ലഭ്യമായ 
തുമായ ബ്രഹ്മവിദ്യ (ബ്രഹ്മരഹസ്യം വെളിപ്പെടുത്തുന്ന വിദ്യ). 
ഈ വിദ്യ വിശുദ്ധ ആകാശസ്വരൂപമാകുന്ന പരപ്രഹ്മ പരമാ 
ത്മാവില്‍ സ്ഥിതിചെയ്യുന്നു. അദ്ദേഹം തന്നെ ഈ വിദ്യയു 
ടേയും ആധാരം. യാതൊരുത്തന്‍ ഭൃഗുവിനെപ്പോലെ തപസ്യാ 
പൂര്‍വ്വം ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട്‌ പരമാനന്ദസ്വരൂപനായ പരമാ 
ത്മാവിനെ തിരിച്ചറിയുന്നുവോ അവനും അവിശുദ്ധപരമാനന്ദ 
പരമാത്മാവില്‍ സ്ഥിതനായിത്തിീരുന്നു. ഇപ്രകാരം ഈ വിദ്യ 
യുടെ വാസ്തവികഫലം പറഞ്ഞിട്ട്‌ മനുഷ്യരെ ആ സാധന 
യുടെ നേരേ തിരിച്ചുവിടുന്നതിന്‌ ഉപര്യുക്തമായ രീതിയില്‍ 
അന്ന പ്രാണാദി സമസ്ത തത്വങ്ങളുടേയും രഹസ്യവിജ്ഞാന 
പൂര്‍വ്വകമായ ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനികളുടെ ശരീര 
ത്തലും അന്തഃകരണത്തിലും സ്വാഭാവികമായുത്ഭവിക്കുന്ന 
അസാധാരണമായ ശക്തിയെപ്പറ്റി ശ്രുതി പറയുന്നു - അവന്‍ 
നാനാ പ്രകാരത്തിലുമുള്ള ജീവനയത്രോപയോഗിക 
ഭോഗങ്ങളില്‍ സമ്പന്നനായിത്തീരുകയും അവയെല്ലാത്തി 
നേയും സേവിക്കുന്നതിനുള്ള സാമര്‍ത്ഥ്യം അവനില്‍ വന്നചേ 
രുകയും ചെയ്യുന്നു. അതായത്‌ അവന്റെ മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, 
ശരീരം ഇവ നിര്‍വികാരവും നീരോഗവും ആയിത്തീരുന്നു. 
മാത്രവുമല്ല, അവന്‍ സന്താനങ്ങള്‍, മൃഗങ്ങള്‍, ബ്രഹ്മതേജസ്സ്‌ 
വലിയ കീര്‍ത്തി ഇവയാല്‍ സമൃദ്ധനായിട്ട്‌ ലോകത്തില്‍ സര്‍വ്വ 
ശ്രേഷ്ഠനായി മാനിക്കപ്പെടുന്നു. 


സപ്തമാനുവാകം 


സംബന്ധം - ്രഹ്മജ്ഞാനി അന്നം, പ്രജ (സന്താനം) മുത 

ലായവയാല്‍ സമ്പന്നനായിത്തീരുമെന്ന കാര്യം പറഞ്ഞുകഴി 
ഞ്ഞു. അപ്പോള്‍ ഒരു സംശയമുണ്ടാകുന്നത്‌ ഈ എല്ലാ സിദ്ധി 
കളും ബ്രഹ്മസാക്ഷാത്ക്കാരം പ്രാപിച്ചതിനുമേല്‍ മാത്രമേ ലഭ്യ 
മാകയുള്ളോ അഥവാ ഇവയെല്ലാം പ്രാപിക്കുന്നതിനുള്ള മറ്റു 


പായമുണ്ടോ? ഇതിനു മറുപടിയായി ഇവയെല്ലാം പ്രാപിക്കു 
ന്നതിനുള്ള മറ്റുപായങ്ങള്‍ പറയുന്നു - 


അന്നം ന നിന്ദ്യാത്‌. തദ്രവതം, പ്രാണോ വാ 
അന്നം. ശരീരമന്നാദം, പ്രാണേ ശരീരം പ്രതിഷ്ഠിതം. 
ശരീരേ പ്രാണഃ പ്രതിഷ്ഠിതഃ. തദേതദന്നമന്നേ പ്രതി 
ഷ്ഠിതം. സ യ ഏതദന്നമന്നേ പ്രതിഷ്ഠിതം വേദ പ്രതി 
തിഷ്ഠതി. അന്നവാനന്നാദോ ഭവതി. മഹാന്‍ ഭവതി 
പ്രജയാ പശുഭിര്‍ബ്ഹ്മവര്‍ച്ചസേന മഹാന്‍ കീര്‍ത്ത്യാ. 


ഇവിടെ അന്നത്തിന്റെ മഹത്വത്തെ വിവരിച്ചിട്ട്‌ അത്‌ അറി 
യുന്നതുകൊണ്ടുണ്ടാകുന്ന ഫലത്തെ അറിയിക്കുന്നു. അതാ 
യത്‌ യാതൊരു മനുഷ്യന്‍ അന്നാദികളാല്‍ സമ്പന്നനാകുവാന്‍ 
ആഗ്രഹിക്കുന്നുവോ അവന്‍ ഏറ്റവും ആദ്യമായി “ഞാന്‍ ഒരി 
ക്കലും അന്നത്തെ നിന്ദിക്കുകയില്ല” എന്നുള്ള വ്രതം അംഗീക 
രിക്കണം. ഏതെങ്കിലും ഒരു വസ്തുവിനെ ലഭിക്കുവാന്‍ മനു 
ഷ്യനാഗ്രഹിക്കുന്നുവോ അതിനെ സംബന്ധിച്ച ഒരു മഹത്വബു 
ദ്ധിയുണ്ടായിരിക്കണമെന്നത്‌ ഒരു സാധാരണ നിയമം മാത്രമാ 
കുന്നു. അപ്പോള്‍ അത്‌ അവനുവേണ്ടിയും പ്രയത്നിക്കും. ഒരു 
ത്തന്‌ ഏതെങ്കിലും ഒന്നില്‍ വിരസബുദ്ധിയാണ്‌ തോന്നുന്നതെ 
ങ്കില്‍ അവന്റെ നേരെ അതു കണ്ണുതുറന്നുനോക്കുകപോലും 
ചെയ്യുകയില്ല. അന്നത്തെ നിന്ദിക്കുകയില്ലെന്നുളള (വതം 
സ്വീകരിക്കണം. അന്നം തന്നെ പ്രാണനും പ്രാണന്‍ തന്നെ 
അന്നവും ആകുന്നു. എന്തുകൊണ്ടെന്നാല്‍ അന്നത്തില്‍ നിന്നു 
തന്നെ പ്രാണബലം ഉണ്ടാവുകയും പ്രാണശക്തിയില്‍ നിന്നു 
തന്നെ അന്നമയശരീരത്തില്‍ ജീവശക്തിയുണ്ടാകുകയും 
ചെയ്യുന്നു എന്നുള്ള അന്നത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്ക 
ണം. ശരീരത്തില്‍ അന്നരസത്തെ സര്‍വ്വത്ര വ്യാപിപ്പിക്കുന്ന 
തുകൊണ്ട്‌ ഇവിടെ പ്രാണനെ അന്നമെന്നു പറഞ്ഞിരിക്കുന്നു. 
ശരീരം പ്രാണന്റെ ആധാരത്തില്‍ ഉറച്ചുനില്ക്കുന്നു. അതിനാല്‍ 
അത്‌ പ്രാണരൂപമായ അന്നത്തിന്റെ ഭോക്താവാകുന്നു. ശരീരം 
പ്രാണനില്‍ സ്ഥിതിചെയ്യുന്നു. അതായത്‌ ശരീരത്തിന്റെ സ്ഥിതി 
പ്രാണാധീനായിരിക്കുകയും പ്രാണന്‍ ശരീരത്തില്‍ സ്ഥിതമാ 
യിരിക്കുകയും ചെയ്യുന്നു. പ്രാണന്റെ ആധാരം ശരീരമാകുന്നു. 
ഇക്കാര്യം പ്രത്യക്ഷമാണല്ലൊ. ഇപ്രകാരം ഈ അന്നമയശരീരം 
അന്നമാകുന്നു. പ്രാണന്‌ ആഹാരം ലഭ്യമാകാതിരുന്നാല്‍ അതു 
ശരീരത്തിലെ ധാതുക്കളെത്തന്നെ ഉണക്കിക്കളയുമെന്നുള്ളത്‌ 
അനുഭവസിദ്ധമായ വിഷയമാണ്‌. അപ്പോള്‍ ശരീരത്തിന്റെ 
സ്ഥിതി പ്രാണന്നധീനമായതു കാരണം പ്രാണനും അന്നംതന്നെ 
യാകുന്നു. അതിനാല്‍ ശരീരത്തിനും പ്രാണനും പരസ്പരാശ്ര 
യബന്ധമുള്ളതിനാല്‍ അന്നത്തില്‍ത്തന്നെ അന്നം സ്ഥിതിചെ 
യ്യുന്നു എന്നു പറയപ്പെടുന്നു. യാതൊരുത്തന്‍ ഈ രഹസ്യം 
മനസ്സിലാക്കുന്നുവോ അവനുതന്നെ ശരീരവും പ്രാണനും 
രണ്ടിന്റേയും ഉപയോഗം ശരിയായി നടത്തുവാന്‍ കഴിയുന്നു. 
അതിനാല്‍ ശരീരത്തിന്റെയും പ്രാണന്റെയും വിജ്ഞാനത്തില്‍ 
പാരങ്ഗതനായുള്ളവന്‍ ഈ വിജ്ഞാനത്തിന്റെ ഫലസ്വരൂപ 
മായി എല്ലാ പ്രകാരത്തിലുമുള്ള ഭോഗവസ്തുക്കളാല്‍ 
യുക്തനും അവയെ ഉപയോഗത്തില്‍ കൊണ്ടുവരുന്നതിനുള്ള 
ശക്തിയില്‍ സമ്പന്ന നുമായിത്തീരുമെന്നു പറയപ്പെട്ടിരിക്കുന്നു. 
കൂടാതെ അവന്‍ സന്താനങ്ങള്‍, നാനാവിധ മൃഗങ്ങള്‍, ബ്രഹ്മ 
തേജസ്സ്‌ ഇവയാല്‍ സമ്പന്നനായി മഹാനായിത്തീരുന്നു. 


P= 


കീര്‍ത്തി, യശസ്സ്‌ ഇവ ലോകത്തില്‍ വ്യാപിക്കുകയും തദ്വാരാ 
അവന്‍ ലോകത്തില്‍ മഹാനായിത്തീരുകയും ചെയ്യുന്നു. 


അഷ്ടമാനുവാകം 


അന്നം ന പരിചക്ഷീത. തദ്‌ വ്രതം. ആപോ വാ 
അന്നം. ജ്യോതിരന്നാദം. അപ്സു ജ്യോതിഃ പ്രതിഷ്ഠി 
തം. ജ്യോതിഷ്യാപഃ പ്രതിഷ്ഠിതാഃ. തദേതദന്നമന്നേ 
പ്രതിഷ്ഠിതം. സ യ ഏതദന്നമന്നേ പ്രതിഷ്ഠിതം വേദ 
പ്രതിതിഷ്ഠതി. അന്ന വാനന്നാദോ ഭവതി. മഹാന്‍ 
ഭവതി പ്രജയാ പശുഭിര്‍സ്രഹ്മവര്‍ചസേന. മഹാന്‍ 
കീര്‍ത്ത്യാ. 


ഇവിടെ ജലത്തേയും ജ്യോതിസ്സിനേയും അന്നരുപമായി 
പറഞ്ഞുകൊണ്ട്‌ അവയെ അറിയുന്നതില്‍ നിന്നുണ്ടാകുന്ന 
ഫലം പറയുന്നു. യാതൊരു മനുഷ്യന്‌ അന്നം മുതലായവയാല്‍ 
സമ്പന്നനാകണമെന്ന്‌ ആഗ്രഹമുണ്ടാകുന്നുവോ അവന്‍ 
“ഞാനൊരിക്കലും അന്നത്തെ അവഹേളിക്കുകയില്ല, 
അന്നത്തെ ദുരുപയോഗപ്പെടുത്തുകയോ അതിനെ എച്ചിലിന്റെ 
രൂപത്തില്‍ ഉപേക്ഷിച്ചു കളയുകയോയില്ല” എന്നുള്ള നിയമം 
അവശ്യം പാലിച്ചിരിക്കണം. ഒരുത്തന്‍ ഏതെങ്കിലും വസ്തു 
വിനെ അനാദരിക്കയാണെങ്കില്‍ അതിനോട്‌ ഉപേക്ഷാബുദ്ധി 
സ്വീകരിക്കുന്നുവെങ്കില്‍ ആ വസ്തു അവനെ ഒരിക്കലും വരി 
ക്കുകയില്ല എന്നുള്ളത്‌ സാധാരണ നിയമം മാത്രമേയാകുന്നു 
ള്ളൂ. ഏതെങ്കിലും വസ്തുവിനെ പ്രാപിക്കണമെങ്കില്‍ അതി 
നോട്‌ ആദരബുദ്ധി പ്രകടിപ്പിക്കേണ്ടത്‌ പരമമായ കര്‍ത്തവ്യമാ 
കുന്നു. ഒരുത്തന്‌ ഒരു വസ്തുവില്‍ ആദരവിന്റേതായ മനോ 
ഭാവം ഉണ്ടാകുന്നില്ലെങ്കില്‍ അവന്‍ അതിനെ പ്രാപിക്കണമെന്ന്‌ 
എന്തിനാഗ്രഹിക്കുന്നു? ജലം തന്നെ അന്നമാകുന്നു. എന്തുകൊ 
ണ്ടെന്നാല്‍ എല്ലായിനത്തിലുമുള്ള അന്നം, ഭക്ഷ്യപദാര്‍ത്ഥ 
ങ്ങള്‍, ജലത്തില്‍നിന്നുതന്നെ ഉത്ഭവിക്കുകയും ജ്യോതിസ്സ്‌, 
തേജസ്സ്‌, തന്നെ ഈ ജലരുപമാകുന്ന അന്നത്തെ ഭക്ഷിക്കു 
കയും ചെയ്യുന്നു. ഇപ്രകാരം അന്നത്തെ അവഹേളിക്കയില്ലെ 
ന്നുള്ള വ്രതം സ്വീകരിച്ചുകൊണ്ട്‌ മുകളില്‍ പറഞ്ഞിരിക്കുന്ന 
അന്നത്തിന്റെ ഈ തത്വത്തെ നന്നായി മനസ്സിലാക്കുകയും 
വേണം. അഗ്നിയും സൂര്യരശ്മികളും എപ്രകാരം ജലകണ 
ങ്ങളെ ശോഷിപ്പിച്ചു കളയുന്നുവോ അതേ പ്രകാരം ശരീരത്തി 
ലുള്ള ജഠരാഗ്നി ശരീരത്തിലെ ജലാംശതത്വങ്ങളെ ശോഷിപ്പി 
ക്കുന്നു. ജലത്തില്‍ ജ്യോതിസ്സ്‌ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇതു 
പോലെ തേജസ്സിലും ജലം സ്ഥിതിചെയ്യുന്നു എന്നുള്ളതു 
നമുക്കു പ്രത്യക്ഷമായി കാണുവാന്‍ കഴിയുന്നു. എന്തുകൊ 
ണ്ടെന്നാല്‍ സൂര്യന്റെ പ്രഖര കിരണങ്ങളില്‍ സ്ഥിതിചെയ്യുന്ന 
ജലം തന്നെ നമ്മുടെ മുന്നില്‍ വൃഷ്ടിയായി വര്‍ഷിക്കപ്പെടു 
ന്നു. ഇപ്രകാരം ജലവും തേജസ്സും അന്യോന്യാശ്രയങ്ങളായി 
രിക്കുന്നതു കാരണം അന്നരൂപമായ എല്ലാ ഭക്ധ്യപദാര്‍ത്ഥങ്ങ 
ളുടേയും കാരണമാകുന്നു; ആയതിനാല്‍ ഇവതന്നെ അവയുടെ 
രൂപത്തില്‍ പരിണമിച്ചിരിക്കുന്നു. അതിനാല്‍ രണ്ടും അന്നം 
തന്നെയാകുന്നു. ഇങ്ങനെ അന്നം തന്നെ അന്നത്തില്‍ പ്രതി 
ഷ്ഠിതമായിരിക്കുന്നു. യാതൊരു മനുഷ്യന്‍ ഈ തത്വം മനസ്സി 
ലാക്കുന്നുവോ അവന്‍ ഈ രണ്ടിന്റെയും വിജ്ഞാനത്തില്‍ 


നിപുണനായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ അവന്‌ ക. 
രണ്ടിന്റെയും ശരിയായ ഉപയോഗം നടത്തുവാന്‍ കഴിയുന്നു. 
ഇതിന്റെ ഫലമായി അവന്‍ എല്ലാവിധ ഭോഗസാമഗ്രികളാല്‍ 
സമ്പന്നനും അവയെല്ലാം യഥായോഗ്യം ഉപഭോഗം നടത്തു 
ന്നതില്‍ കഴിവുള്ളവനും ആയിത്തീരുന്നു. അതുകാരണം 
അവന്‍ സന്താനങ്ങളാലും നാനാവിധ മൃഗങ്ങളാലും ബ്രഹ്മതേ 
ജസ്സിനാലും സമ്പന്നനായി മഹാനായിത്തീരുന്നു. അവന്‍ യശ 
സ്വിയും തല്‍ക്കാരണത്താല്‍ മഹാനുമായിത്തീരുന്നു. 


നവമാനുവാകം 


അന്നം ബഹു കര്‍വീത. തദ്‌ വ്രതം. പൃഥിവീ വാ 
അന്നം. ആകാശോ/ ന്നാദ3. പൃഥിവ്യാമാകാശഃ പ്രതി 
ഷ്ഠിതഃ. ആകാശേ പൃഥിവീ പ്രതിഷ്ഠിതാ. തദേതദന്ന 
മന്നേ പ്രതിഷ്ഠിതം. സ യ ഏതദന്നമന്നേ പ്രതിഷ്ഠിതം 
വേദ പ്രതിതിഷ്ഠതി. അന്നവാനന്നാദോ ഭവതി. മഹാന്‍ 
ഭവതി പ്രജയാ പശുഭിര്‍സ്രഹ്മവര്‍ച്ചസേന. മഹാന്‍ 
കീര്‍ത്ത്യാ. 


ഇവിടെ ആകാശത്തേയും ഭൂമിയേയും അന്നരൂപമായി 
പറഞ്ഞ്‌ അവയുടെ തത്വത്തെ അറിയുന്നതുകൊണ്ടുള്ള 
ഫലത്തെ വിവരിക്കുന്നു. യാതൊരു മനുഷ്യനു ഭക്ഷ്യധാന്യ 
ങ്ങള്‍ സമൃദ്ധിയായുണ്ടാകുന്നതിനുള്ള അഭിലാഷം ഉണ്ടാകു 
ന്നുവോ, അവന്‍ ആദ്യമായി ഈ വ്രതത്തില്‍ അല്ലങ്കില്‍ ദൃഡ 
മായ ഒരു സങ്കല്പത്തില്‍ എത്തിയിരിക്കണം - “ഞാന്‍ 
അന്നത്തെ വളരെയധികമായി വര്‍ദ്ധിപ്പിക്കും" എന്ന്‌. ഏതെ 
ങ്കിലും വസ്തുവിനോടുള്ള അമിതമായ അഭ്യുദയം തന്നെ 
അതിനെ വളര്‍ത്തണമെന്നുള്ള അഭിലാഷം തന്നെ, അതിനെ 
ആകര്‍ഷിക്കുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഉപായമാകു 
ന്നു. യാതൊരുത്തന്‍ ഏതെങ്കിലുമൊരു വസ്തുവിനെ അലക്ഷ്യ 
മായി കൈകാര്യം ചെയ്യുകയാണെങ്കില്‍ ആ വസ്തുവിനെ 
അവന്‍ ഒരിക്കലും പ്രാപിക്കുവാന്‍ സാധിക്കുന്നില്ല അഥവാ ലഭ്യ 
മാകുകയാണെങ്കില്‍ തന്നെ അതു നിലനില്‍ക്കുന്നുമില്ല. 
ഇതിനുശേഷം പൃഥ്വി തന്നെ അന്നമാണെന്നുള്ള അന്നത്തിന്റെ 
തത്വം ശരിയായി മനസ്സിലാക്കണം. എത്രയെല്ലാം അന്നമുണ്ടോ 
അവയെല്ലാം പൃഥ്വിയില്‍നിന്നുതന്നെ ഉണ്ടാകുകയും ഈ 
പൃഥ്വിയെ തന്നിലേക്ക്‌ ആകര്‍ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ 
ധാരഭൂതമായ ആകാശം ഈ അന്നത്തിന്റെ ഭോക്തവും ആകു 
ന്നു. ഭൂമിയില്‍ ആകാശം സ്ഥിതിചെയ്യുന്നു, എന്തുകൊണ്ടെ 
ന്നാല്‍ അത്‌ സര്‍വ്വവ്യാപിയാകുന്നു; ആകാശത്തില്‍ പൃഥ്വി 
സ്ഥിതിചെയ്യുന്നു എന്നുള്ള കാര്യവും പ്രത്യക്ഷമാകുന്നു. ഇവ 
രണ്ടും ഒന്നു മറ്റൊന്നിന്നാധാരമായിരിക്കുന്നതുകാരണം അന്ന 
സ്വരൂപമാകുന്നു. പഞ്ചമഹാഭൂതങ്ങളില്‍ ആകാശം ആദ്യ 
ത്തേതും ഭൂമി അവസാനത്തേതുമായ തത്വങ്ങളാകുന്നു. ഇട 
യ്ക്കുള്ള മൂന്നു തത്വങ്ങളും ഇവയില്‍ അന്തര്‍ഗതങ്ങളാണ്‌. 
സമസ്ത ഭോഗ്യപദാര്‍ത്ഥരൂപമായ അന്നം ഈ പഞ്ചമഹാ 
ബൂതങ്ങളുടെ പ്രവര്‍ത്തനമാണ്‌. അതിനാല്‍ ഇവയും അന്ന 
ത്തിന്റെ രൂപത്തില്‍ സ്ഥിതിചെയ്യുന്നു. ഇതുകൊണ്ട്‌ അന്ന 
ത്തില്‍ തന്നെ അന്നം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. യാതൊരു 
ത്തന്‍ ഈ കാര്യം താത്വികമായി ഗ്രഹിക്കുന്നുവോ - പൃഥ്വീരൂ 


P 


പമായ അന്നത്തില്‍ ആകാശരൂപമാകുന്ന അന്നവും ആകാശ 

രൂപമാകുന്ന അന്നത്തില്‍ പൃഥ്വീരൂപമാകുന്ന അന്നവും പ്രതി 

ഷ്ഠിതമായിരിക്കുന്നു എന്ന്‌ - അവന്‍ ആകാശാദിയായ പഞ്ച 

ഭൂതങ്ങളെ യഥായോഗ്യം ഉപയോഗിക്കുവാന്‍ കഴിയുന്നു. അതി 
നാല്‍ അവന്‍ ഈ വിഷയത്തില്‍ സമര്‍ത്ഥനായും ഭവിക്കുന്നു. 
ഈ വിജ്ഞാനത്തിന്റെ ഫലമായി അവന്‍ എല്ലാ പ്രകാരങ്ങളി 

ലുമുള്ള ഭോഗ്യവസ്തുക്കളാലും അവയെ ഉപഭോഗിക്കുന്നതി 
നുള്ള ശക്തിയാലും സമ്പന്നനായിത്തീരുന്നു. അതിനാല്‍ 

അവന്‍ സന്തഠനങ്ങളാല്‍, നാനാപ്രകാരങ്ങളിലുള്ള 

മൃഗങ്ങളാല്‍, വിദ്യയുടെ തേജസ്സിനാല്‍ സമര്‍ത്ഥനും മഹാനു 

മായിത്തീരുന്നു. അവന്റെ യശസ്സ്‌ ലോകം മുഴുവന്‍ വ്യാപി 

ക്കുന്നു. അതിനാല്‍ ആയുസ്സുവഴിയായിട്ടും അവന്‍ മഹാനാ 

യിത്തീരുന്നു. 


ദശമാനുവാകം 


ന കംചന വസത പ്രത്യാചക്ഷീത. തത്ര്വതം. ത 
സ്മാദ്യയാ കയാ ച വിധയാ ബഹ്വാന്നം പ്രാപ്നുയാ 
ത്‌. ആരാദ്ധ്യസ്മാ അന്നമിത്യാചക്ഷതേ. ഏതദ്ദൈ 
മുഖതോ/ന്നം രാദ്ധം. മുഖതാ/സ്മാ അന്നം രാധ്യതേ. 
ഏതദ്വൈ മധ്യതോ/ന്നംരാദ്ധം. മധ്യതോ/സ്മാ അന്നം 
രാധ്യതേ. ഏതദ്വാ അന്തതോ/ന്നംരാദ്ധം. 
അന്തതോ/സ്മാ അന്നം രാധ്യതേ. യ ഏവം വേദ. 


ഈ അനുവാകത്തില്‍ അതിഥിസേവയുടെ മഹത്വവും 
ഫലവും പറഞ്ഞിരിക്കുന്നു. യാതൊരുത്തന്‍ അതിഥിസേവന 
ത്തിന്റെ പൂര്‍ണ്ണമായ ഫലം കിട്ടണമെന്നാഗ്രഹിക്കുന്നുവോ 
അവന്‍ ആദ്യമായി തന്റെ വീട്ടില്‍ ഏതെങ്കിലും അതിഥി ആശ്ര 
യത്തെ ആഗ്രഹിച്ചു വരുന്നെങ്കില്‍ താന്‍ ഒരിക്കലും മോശമായ 
മറുപടി പറഞ്ഞു മടക്കി അയയ്ക്കുകയില്ല എന്ന നിയമം 
സ്വീകരിക്കണം. “അതിഥി ദേവോ ഭവ” - അതിഥിയെ ദേവബു 
ദ്ധിയോടുകൂടി സേവിക്കുക എന്ന ഉപദേശം ഗുരു മുഖത്തു 
നിന്നും വേദാദ്ധ്യയനം നടത്തിയിട്ടുള്ള ശിഷ്യനു കൊടുത്തു 
കഴിഞ്ഞിട്ടു ള്ളതാണ്‌. ഇപ്രകാരമുള്ള നിയമം പാലിച്ചാല്‍ 
മാത്രമേ അതിഥിസേവനം സാദ്ധ്യമാകുകയുള്ളൂ. ഈ വ്രതം 
സ്വീകരിച്ച്‌ അതിനെ പാലിക്കുന്നതിനുവേണ്ടി തന്റെയും കുടും 
ബത്തിന്റെയും ആവശ്യത്തിനുവേണ്ടി മാത്രമല്ലാതെ ഏതെ 
ങ്കിലും ന്യായോചിതമായ മാര്‍ഗ്ഗത്തില്‍ക്കൂടി വളരെയധികം 
അന്നം ഉപാര്‍ജ്ജിക്കണം. ധനം, സമ്പത്ത്‌, അന്നം ഇങ്ങനെ 
ശരീരപോഷണത്തിനുവേണ്ടിയുളള സാമഗ്രികളെ സമ്പാദിക്കു 
ന്നതിന്‌ എത്രയോ ന്യായോചിതമായ മാര്‍ഗ്ഗങ്ങളുണ്ടോ, അതു 
പോലെ കഴിഞ്ഞ അനുവാകങ്ങളിലായി ഏതെല്ലാം ഉപായങ്ങള്‍ 
പറഞ്ഞിട്ടുണ്ടോ അവ ഏതെങ്കിലും മുഖേന വളരെയധികം 
ആഹാരവസ്തുക്കള്‍ സമ്പാദിക്കണം. അതായത്‌ അതിഥി സേവ 
നത്തിനായി അവശ്യവസ്തുക്കള്‍ അധികമാത്രയില്‍ സംഭരി 
ക്കണം. എന്തുകൊണ്ടെന്നാല്‍ അതിഥിസേവനം ഗൃഹോചിത 
മായ സദാചാരത്തിന്റെ ഒഴിച്ചുകൂടാന്‍ പാടില്ലാത്ത അംഗമാകു 
ന്നു. മാന്യനും യോഗ്യനുമായ മനുഷ്യന്‍ വീട്ടില്‍ വരുന്ന അതി 
ഥിയോട്‌ ഇപ്രകാരം പറയുന്നു - “വരു, വരു, ഇരിക്കു, ഭക്ഷണം 
തയ്യാറായിരിക്കുന്നു. ഭക്ഷണം കഴിച്ചാലും.” എന്നിങ്ങനെ. 


“ഞങ്ങളുടെ ഹൃദയത്തില്‍ നിങ്ങള്‍ക്കു നല്‍കുന്നതിനു നല്ക 
ഭക്ഷണമോ താമസിക്കുന്നതിനു സ്ഥലമോ ഇല്ല” എന്ന്‌ അദ്ദേഹം 
ഒരിക്കലും പറയുകയില്ല. യാതൊരുത്തന്‍ തന്റെ ഗൃഹത്തിലാ 
ഗതനാകുന്ന അതിഥിയെ അത്യധികമായ ആദരസല്‍ക്കാര 
പൂര്‍വ്വം ഉത്തമഭാവത്തോടുകുടി നല്ല വസ്തുക്കളാൽ സേവനം 
ചെയ്യുന്നുവോ - അവനെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള 
ഭോജനവസ്തുക്കളാല്‍ തൃപ്തനാക്കപ്പെടുന്നുവോ അവനും 
ഉത്തമഭാഗത്തില്‍ അന്നം ലഭ്യമാകുന്നു. അതായത്‌ അവനു 
ഭോഗ്യപദാര്‍ത്ഥങ്ങളുടെ സമ്പാദനത്തില്‍ കഷ്ടപ്പെടേണ്ട 
ആവശ്യം ഉണ്ടാകുന്നില്ല. അതിഥി സേവനത്തിന്റെ പ്രഭാവ 
ത്തില്‍ നിന്നും അവനു യാതൊന്നിന്റേയും കുറവുണ്ടാകുന്നി 
ല്ല. അയാളുടെ എല്ലാ ആവശ്യങ്ങളും അനായാസമായി 
പൂര്‍ത്തീകരിക്കപ്പെടുന്നു. അവന്‍ വീട്ടില്‍ വരുന്ന അതിഥിയെ 
മധ്യഭാവത്തോടുകൂടിയാണു സല്‍ക്കരിക്കുന്നതെങ്കില്‍, അതാ 
യതു സാധാരണരീതിയില്‍ ഭക്ഷണം നല്‍കുകയും 
പ്രത്യേകമായ ബഹുമാനമൊന്നും പ്രകടിപ്പിക്കാതിരിക്കുകയു 
മാണെങ്കിൽ അവനും സാധാരണരീതിയില്‍ അന്നം ലഭ്യമാകു 
ന്നു. അതായത്‌ അന്നവസ്ത്രാദികളുടെ സംഭരണത്തില്‍ സാധാ 
രണയില്‍ കവിഞ്ഞ്‌ ബുദ്ധിമുട്ടേണ്ടതായി വരുന്നു. ഏതു ഭാവ 
ത്തോടുകൂടി അവന്‍ അതിഥിക്കു നല്‍കുന്നുവോ അതേഭാവ 
ത്തോടുകൂടി അത്രയും കുറവായ ആദരവോടുകൂടി ആ വസ്തു 
ക്കള്‍ ലഭിക്കുന്നു. ഇതുപോലെതന്നെ അന്തിമഭാവത്തോടുകൂടി 
അതായത്‌ യാതൊരുവിധമായ ആദരവും പ്രകടിപ്പിക്കാതെ 
നിസ്സാരഭാവത്തില്‍ ഭാര പമായിക്കരുതി അതിഥിസേവനം നട 
ത്തുകയാണെങ്കില്‍ - അവന്‍ നികൃഷ്ടഭാവത്തോടുകൂടി അശ്ര 
ദ്ധമായി തയ്യാറാക്കപ്പെട്ട ഭക്ഷണം നല്‍കി സല്‍ക്കരിക്കുകയാ 
ണെങ്കില്‍ - അവനും അതേരീതിയിലുള്ള പദാര്‍ത്ഥങ്ങള്‍ അതേ 
ഭാവത്തോടുകൂടി ലഭിക്കുന്നു. അതായത്‌ അവയെ പ്രാപിക്കു 
ന്നതിന്‌ അവന്‍ വളരെയധികം കഷ്ടപ്പെടേണ്ടതായി വരുന്നു. 
ആളുകളെ മുഖസ്തുതിയാല്‍ സന്തോഷിപ്പിക്കേണ്ടതായി വരു 
ന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം ഈ രഹസ്യത്തെ ഗ്രഹിക്കു 
ന്നുവോ അവന്‍ ഉത്തമമായ രീതയില്‍ വിശുദ്ധമായ ഭാവത്തോ 
ടുകൂടി അതിഥിസേവനം നടത്തി സര്‍വ്വോത്തമമായ ഫലം പ്രാ 
പിക്കുന്നു. 


സംബന്ധം - ഇനി പരമാത്മാവിന്റെ വിഭൂതിരൂപത്തോടുകൂടി 
സര്‍വ്വത്ര ചിന്തിക്കേണ്ടതായ വിധത്തെ നിര്‍ദ്ദേശിക്കുന്നു. 


ക്ഷേമ ഇതി വാചി. യോഗക്ഷേമ ഇതി പ്രാണാപാ 
നയോ. കര്‍മ്മേതി ഹസ്തയോഃ. ഗതിരിതി പാദയോഃ. 
വിമുക്തിരിതി പായ. ഇതി മാനുഷീഃ. സമാജ്ഞാഃ. 
അത ദൈവീ$. തൃപ്തിരിതി. വൃഷ്ട. ബലമിതി വിദ്യു 
തി. യശ ഇതി പശുഷു. ജ്യോതിരിതി നക്ഷത്രേഷു. 
്രജാതിരമൃതമാനന്ദ ഇത്യുപസ്ഥേ. സര്‍വ്വമി 
ത്യാകാശേ. 


ഇവിടെ പരമേശ്വരന്റെ വിഭൂതികളെ സംക്ഷേപമായി 
വര്‍ണ്ണിച്ചിരിക്കുന്നു. സത്യസ്വരൂപമായ വാണിയില്‍ ആശീര്‍വാ 
ദാദികള്‍മുലം രക്ഷ നല്‍കുന്നതിനുള്ള ശക്തി പ്രതീതമാകുന്നു 
വോ, അതിന്റെ രൂപത്തില്‍ അവിടെ പരമാത്മാവിന്റെ സ്ഥിതി 
യുണ്ടാകുന്നു. (്രാണനിലും അപാനനിലും ജീവനോപയോഗി 


ല്‍ 


യായ വസ്തുക്കളെ ആകര്‍ഷിക്കുന്ന തിനും ജീവനെ രക്ഷിക്കു 
ന്നതിനുമുളള ഏതൊരു ശക്തിയുണ്ടായിരിക്കുന്നുവോ അതും 
പരമാത്മാവിന്റെ അംശമാകുന്നു. അതേപ്രകാരം കൈകളില്‍ 
പ്രവര്‍ത്തിക്കുന്നതിനുള്ള ശക്തിയും പാദങ്ങളില്‍ ചലിക്കുന്ന 
തിനുള്ള ശക്തിയും മലദ്വാരത്തില്‍ മലവിസര്‍ജ്ജനത്തിനുള്ള 
ശക്തിയും പരമാത്മാവിന്റേതാകുന്നു. ഈ എല്ലാ ശക്തികളും 
പരമേശ്വരന്റെ ശക്തിയുടെ ഒരംശം തന്നെയാണ്‌. ഇതെല്ലാം 
കാണുന്ന മനുഷ്യര്‍ പരമേശ്വരന്റെ സത്തയില്‍ വിശ്വസിക്കുക 
തന്നെ വേണം. ഇത്‌ മാനുഷികമായ മഹിമയാണ്‌. അതായത്‌ 
മനുഷ്യന്റെ ശരീരത്തില്‍ പ്രതീതമാകുന്ന പരമാത്മാവിന്റെ 
ശക്തിയുടെ സംക്ഷേപത്തില്‍ ദിഗ്ദര്‍ശനം ചെയ്യപ്പെടുന്നു. 
ഇതിനെ ആദ്ധ്യാത്മികമായ (ശരീര സംബന്ധി) ഉപാസനയെന്നു 
പറയുന്നു. ഇതുപോലെ തന്നെ ദൈവികപദാര്‍ത്തങ്ങളില്‍ പ്രത്യ 
ക്ഷമായി കാണപ്പെടുന്ന ശക്തിയെ വര്‍ണ്ണിക്കുന്നു. ഇത്‌ 
ദൈവിക (ആധിദൈവിക) മായ ഉപാസനയാണ്‌. വൃഷ്ടിയില്‍ 
യാതൊരുവിധമായ അന്നാദികളെ ഉത്ഭവിപ്പിക്കുന്നതിനും ജല 
പ്രദാനം മൂലം അഖിലത്തേയും തൃപ്തിപ്പെടുത്തുന്നതിനുള്ള 
ശക്തിയും നക്ഷത്രങ്ങളില്‍ അതായത്‌ സൂര്യന്‍, ചന്ദ്രന്‍, താരാ 
ഗണങ്ങള്‍ ഇവയില്‍ കാണപ്പെടുന്ന പ്രകാശങ്ങളും ലിംഗത്തില്‍ 
നിലനില്‍ക്കുന്ന സന്താനോല്‍പാദനശക്തിയും വീര്യരൂപത്തില്‍ 
രക്ഷയും ആനന്ദവും നല്‍കുന്നതിനുള്ള ശക്തിയും അതു 
പോലെ ആകാശത്തില്‍ എല്ലാത്തിനെയും നിലനിര്‍ത്തുന്ന 
ശക്തിയും സര്‍വ്വ വ്യാപകത്വത്തിന്റെയും അങ്ങനെ എല്ലാ 
(പകാരത്തിലുമുള്ള ശക്തിയും പരമേശ്വരന്റെ അചിന്ത്യവും 
അപാരവുമായ ശക്തിയുടെ ഏതോ ഒരംശത്തിന്റെ പ്രസ്ഫു 
രണം മാത്രമാകുന്നു. ഇവയെല്ലാം കണ്ട്‌ മനുഷ്യന്‍ സര്‍വ്വത്ര 
ഏകനായ പരമാത്മാവിന്റെ വ്യാപകതയുടെ രഹസ്യം മനസ്സി 


ലാക്കണം. 


സംബന്ധം - ഇനി വിവിധ ഭാവങ്ങളോടുകുടി നടത്തപ്പെടുന്ന 
ഉപാസനകളുടെ ഫലസഹിതമായ വര്‍ണ്ണനം നടത്തപ്പെടുന്നു- 


തത്‌ പ്രതിഷ്ഠേത്യുപാസീത. പ്രതിഷ്ഠാവാന്‍ ഭവ 
തി. തന്മഹ ഇത്യുപാസീത. മഹാന്‍ ഭവതി. തന്മന 
ഇത്യുപാസീത . മാനവാന്‍ ഭവതി. തന്നമ ഇത്യുപാ 
സീത. നമ്യന്തേ/സ്മൈ കാമാഃ. തദ്‌ ്രഹ്മേത്യുപാ 
സീത. ബ്രഹ്മവാന്‍ ഭവതി. തദ്‌ ബ്രഹ്മണഃ പരിമര ഇത്യു 
പാസീത. പര്യേണം ഗ്രിയന്തേ ദ്വിഷന്തഃ സപത്നാഃ. പരി 
യേ പ്രിയാ ശ്രാത്ൃവ്യാഃ. 


ഈ മന്ത്രത്തില്‍ സകാമോപാസനയുടെ ഭിന്നങ്ങളായ ഫല 
ങ്ങളെ വിവരിക്കുന്നു. (പ്രതിഷ്ഠ ആഗ്രഹിക്കുന്ന പുരുഷന്‍ 
തന്റെ ഉപാസ്യദേവന്റെ പ്രതിഷ്ഠയുടെ രൂപത്തില്‍ ഉപാസന 
നടത്തട്ടെ. അതായത്‌ “ആ ഉപാസ്യദേവന്‍ തന്നെ എല്ലാത്തി 
ന്റെയും പ്രതിഷ്ഠ - അഖിലത്തിന്റെയും ആധാരം” ആകുന്നു. 
ഈ ഭാവനയോടുകൂടി അദ്ദേഹത്തെ ചിന്തിക്കട്ടെ. ലോകത്തില്‍ 
അങ്ങനെയുള്ള ഉപാസകന്‌ പ്രതിഷ്ഠ ലഭിക്കുന്നു. മഹത്വം 
പ്രാപിക്കുന്നതിനുവേണ്ടി തന്റെ ഉപാസ്യദേവനെ “മഹാന്‍' 
എന്നു കരുതി അദ്ദേഹത്തെ ഉപാസിക്കുന്നു എങ്കില്‍ അവന്‍ 
മഹാനായിത്തീരുന്നു, മഹത്വത്തെ പ്രാപിക്കുന്നു. തന്റെ ഉപാ 
സ്യദേവനെ മഹാന്‍ മനസ്ധി എന്നു കരുതി മനനശക്തി പ്രാപി 


ക്കുന്നതിനു വേണ്ടി അതിനെ ഉപാസിക്കുന്നു എങ്കില്‍ ആ ele 
സകന്‍ നനം ചെയ്യുന്നതിനുളള വിശേഷശക്തിയെ പ്രാപിക്കു 
ന്നു. ഇപ്രകാരം യാതൊരുത്തന്‍ തന്റെ ഉപാസ്യദേവതയെ നമ 
സ്ക്കാരയോഗ്യനായ ശക്തിശാലിയായിക്കരുതി അങ്ങനെ 
യുള്ള ശക്തി പ്രാപിക്കുന്നതിനുവേണ്ടി അദ്ദേഹത്തെ ഉപാസി 
ക്കുന്നു എങ്കില്‍ അവന്‍ സ്വയം നമസ്ക്കാരയോഗ്യനായിത്തീ 
രുന്നു. എല്ലാ അഭിലാഷങ്ങളും കൈകൂപ്പി അവന്റെ മുമ്പില്‍ 
നില്‍ക്കുന്നു. എല്ലാ ഭോഗങ്ങളും സ്വയമായി അവന്റെ ചരണ 
ങ്ങളില്‍ പതിക്കുന്നു. അനായാസമായിത്തന്നെ എല്ലാ ഭോഗവ 
സ്തുക്കളും അവനു ലഭ്യമാകുന്നു. യാതൊരുത്തന്‍ തന്റെ ഉപാ 
സ്യദേവനെ ഏറ്റവും വലിയ സര്‍വ്വാധാരമായ ബ്രഹ്മം എന്നു 
കരുതി അതിനെ പ്രാപിക്കുന്നതിനുവേണ്ടി ഉപാസന നടത്തുന്നു 
എങ്കില്‍ അവന്‍ ബ്രഹ്മജ്ഞാനിയായിത്തീരുന്നു, അതായത്‌ 
സര്‍വ്ൃശക്തിമാനായ പരമേശ്വരന്‍ അവന്റെ സ്വന്തമായിത്തീരു 
ന്നു. അവന്നധീനമായി ഭവിക്കുന്നു. യാതൊരുത്തന്‍ തന്റെ ഉപാ 
സ്യദേവതയെ സ്രഹ്മംവഴിയായി എല്ലാത്തിനേയും സംഹരിക്ക 
ണമെന്നു നിശ്ചയിക്കപ്പെട്ട അധികാരിദേവന്‍ എന്നു കരുതി ഉപാ 
സിക്കുകയാണെങ്കില്‍ അവനോടു വിദ്വേഷമുള്ള എല്ലാ ശത്രു 
ക്കളും സ്വയം നശിക്കുന്നു. അതുപോലെ യാതൊരുത്തന്‍ 
അവന്റെ അപകാരികളും അപ്രിയരുമായ ബന്ധുക്കള്‍ ആയി 
രിക്കുന്നുവലോ അവരും നശിച്ചുപോകുന്നു. വാസ്തവത്തില്‍ 
ഏതെങ്കിലും രൂപത്തില്‍ ഏതെങ്കിലും ഉപാസ്യദേവതയെ ഉപാ 
സിക്കുകയാണെങ്കില്‍ അത്‌ പ്രകാരാന്തരമായി പര(്രഹ്മ പര 
മേശ്വരന്റെ ഉപാസനതന്നെയാകുന്നു. എന്നാല്‍ സകാമരായ 
മനുഷ്യര്‍ അജ്ഞാനവശാല്‍ ഈ രഹസ്യം ഗ്രഹിക്കാതിരിക്കു 
ന്നതുകാരണം ഭിന്നഭിന്നശക്തികളാല്‍ യുക്തമായ ഭിന്ന ഭിന്ന 
ദേവതകളുടെ ഭിന്നഭിന്ന അഭിലാഷങ്ങളുടെ സിദ്ധിക്കുവേണ്ടി 
ഉപാസന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാല്‍ അവര്‍ 
യഥാര്‍ത്ഥഗുണങ്ങളാല്‍ വഞ്ചിതരായിത്തീരുന്നു. അതുകൊണ്ട്‌ 
മനുഷ്യര്‍ ഈ രഹസ്യം നന്നായി ഗ്രഹിച്ച്‌ അഖിലദേവന്മാരു 
ടേയും ദേവനായ സര്‍വ്വശക്തിമാനായ പരമാത്മാവിന്റെ ഉപാ 
സന അദ്ദേഹത്തെ ത്തന്നെ പ്രാപിക്കുന്ന തിനുവേണ്ടി ചെയ്യട്ടെ. 
അദ്ദേഹത്തില്‍നിന്നും മറ്റൊന്നും ആഗ്രഹിക്കരുത്‌. 


സംബന്ധം - ഏകനായ പരമാത്മാവ്‌ സര്‍വ്വത്ര പരിപൂര്‍ണ്ണനാ 
കുന്നു. ഇക്കാര്യം ഗ്രഹിച്ച്‌ അദ്ദേഹത്തെ പ്രാപിക്കുന്നതുകൊ 
ണ്ടുള്ള ഫലവും പ്രാപിക്കുന്നവരുടെ സ്ഥിതിയും വര്‍ണ്ണിക്കു 
ന്നു. 


സ യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ 
ഏകഃ. സ യ ഏവംവിത്‌. അസ്മാല്ലോകാത്പ്രേത്യ. 
ഏതമ ന്നമയമാത്മാനമുപസം്രമ്യ. ഏതം പ്രാണമ 
യത്ദമനമുപസം(ക്രമ്യ. ഏതം മനോമയമാത്മാന മുപ 
സംക്രമ്യ. ഏതം വിജ്ഞാനമയമാത്മാന മുപംസം 
ക്രമ്യ. ഏതമാനന്ദമയ മാത്മാന മുപസംക്രമ്യ. ഇമാം 
ല്ലോകാന്‍കാമാന്നീ കാമരൂപ്യ നുസംചരന്‍. ഏത്സാ 
തമ ഗായന്നാസ്തേ. 


ഏതൊരു പരമാത്മാവിനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങ 
ളുടെ കാരണമായി മുന്നേ വര്‍ണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നുവോ 
യാതൊരുത്തന്‍ പരമാനന്ദസ്വരൂപനായിരിക്കുന്നു വോ, 


P 


അദ്ദേഹം ഈ പുരുഷനില്‍ അതായത്‌ മനുഷ്യരിലും സൂര്യ 
നിലും ഒന്നുതന്നെയാകുന്നു. അതായത്‌ എല്ലാ ജീവികളിലും 
അന്തര്യാമിയായി വിരാജിക്കുന്നത്‌ ഒരേ ഒരു പരമാത്മാവു തന്നെ 
യാകുന്നു. വിവിധരൂപങ്ങളില്‍ അദ്ദേഹത്തിന്റെ പ്രകാശനം 
സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു മനുഷ്യന്‍ ഈ തത്വം 
നന്നായി ഗ്രഹിക്കുന്നുവോ അവന്‍ വര്‍ത്തമാന ശരീരത്തെ ഉപേ 
ക്ഷിക്കുന്നതിനുമേല്‍, അന്നമയ ആത്മാവ്‌, പ്രാണമയ ആത്മാ 
വ്‌, മനോമയ ആത്മാവ്‌, വിജ്ഞാനമയ ആത്മവ്‌, ആനന്ദമയ 
ആത്മാവ്‌ എന്നീ നാമങ്ങളാല്‍ ആ പരമാനന്ദസ്വരൂപമായ പര 
ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇവയെല്ലാം പ്രാപിച്ചിട്ട്‌ അതായത്‌ 
സ്ഥൂലസുക്ഷ്മഭേദങ്ങളോടുകൂടി യാതൊന്ന്‌ ഒന്നിന്റെ അന്ത 
രാത്മാവായിട്ട്‌ നാനാരൂപത്തില്‍ സ്ഥിതിചെയ്യുകയും അഖില 
ത്തിന്റെയും അന്തര്യാമിയായി പമരാനന്ദസ്വരൂപമായിരിക്കു 
ന്നുവോ അദ്ദേഹത്തെ പ്രാപിച്ചിട്ട്‌ മനുഷ്യര്‍ പര്യാപ്തമായ ഭോഗ 
സാമഗ്രികളാല്‍ യുക്തരും ഇച്ഛാനുസരണമുള്ള രൂപങ്ങളെ ധരി 
ക്കുന്നതിനുള്ള ശക്തിയാല്‍ സമ്പന്നരും ആയിത്തീരുന്നു. 
അതോടുകൂടിത്തന്നെ ഈ ലോകങ്ങളില്‍ ചുറ്റിസ്സഞ്ചരിച്ചു 
കൊണ്ട്‌ സമതായുക്തമായ ഭാവങ്ങളോടുകൂടിയ സാമഗാനം 
ആലപിച്ചുകൊണ്ടു വസിക്കുന്നു. 


സംബന്ധം - അവന്റെ ആനന്ദമഗ്നമായ മനസ്സില്‍ യാതൊന്ന്‌ 
സമതയുടേയും സര്‍വ്വരൂപതയുടേയും ഭാവം ഉണര്‍ത്തിക്കൊ 
ണ്ടിരിക്കുന്നുവോ അതിനെ വര്‍ണ്ണിക്കുന്നു. 


ഹാവു ഹാവു ഹാവു. അഹമന്നമഹമന്നമഹമന്നം. 
അഹമന്നാദോ/ ഹമന്നാദോ/ ഹമ്നാദഃ. അഹം ശ്ലോക 
കൃദഹം ശ്ലോകകൃദഹം ശ്ലോകകൃത്‌. അഹമസ്മി പ്രഥ 
മജാ ജതാസ്യ. പൂര്‍വ്വം ദേവേഭ്യോ/മൃതസ്യ നാഭായി. 
യോ മാ ദദാതി സ ഇദേവമാവാഃ. അഹമന്നമന്ന മദന്ത 
മാദ്മി. അഹം വിശ്വം ഭുവന മഭ്യഭവാം. സുവര്‍ണ്ണ 
ജ്യോതീഃ. യ ഏവം വേദം ഇത്യുപനിഷത്‌. 


ആ മഹാപുരുഷന്റെ സ്ഥിതി ശരീരത്തിലായിരിക്കുന്നില്ല. 
അവന്‍ ശരീരത്തില്‍ നിന്നും ഏറ്റവും മുകളിലായുയര്‍ന്ന്‌ പര 
മാത്മാവിനെ പ്രാപിക്കുന്നു. ഇക്കാര്യം ആദ്യമായി പറഞ്ഞിട്ട്‌ 
അതിനുശേഷം ഈ സാമഗാനത്തെ വര്‍ണ്ണിക്കുന്നു. 
ഇതില്‍നിന്നും പരമാത്മാവിനോടുകൂടി ഐക്യം പ്രാപിച്ചുക 
ഴിഞ്ഞ മഹാപുരുഷന്റെ ഈ പാവനോദ്ഗാരം അവന്റെ വിശു 
ദ്ധമായ അന്തഃകരണത്തില്‍ നിന്നും പുറപ്പെട്ടിരിക്കുന്നതും 
അതിന്റെ അലാകിക മഹിമയെ സൂചിപ്പിക്കുന്നതുമാണ്‌ 
എന്നത്‌ പ്രകടമാകുന്നു. ഹാവു” എന്ന പദം ആശ്ചര്യദ്യോതക 


മായ അവ്യയം ആകുന്നു. ആ മഹാപുരുഷന്‍ പറയുന്നു. ഇതു 
വളരെ ആശ്ചര്യകരമായ സംഗതിയാകുന്നു. എല്ലാ ഭോഗവസ്തു 
ക്കളും അവയെ അനുഭവിക്കുന്ന ജീവാത്മാവും ഇവ രണ്ടി 
നേയും സംയോജിപ്പിക്കുന്ന പരമേശ്വരനും ഞാന്‍ തന്നെയാ 
കുന്നു. ഞാന്‍ തന്നെ ഈ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ജഗ 
ത്തില്‍ ദേവതകള്‍ക്കും മുമ്പായി എല്ലാത്തിലും പ്രധാനമായി 
പ്രത്യക്ഷമായ ബ്രഹ്മവും ആകുന്നു. പരമാനന്ദസ്വരൂപമായ 
അമൃതത്തിന്റെ കേന്ദ്രമായ പര[(ബഹ്മപരമേശ്വരനും 
എന്നില്‍നിന്നും ഭിന്ന നായിരിക്കുന്നില്ല. അതിനാല്‍ അദ്ദേഹവും 
ഞാന്‍ തന്നെയാകുന്നു. യാതൊരുത്തന്‍ ഏതെങ്കിലും വസ്തു 
വിന്റെ രൂപത്തില്‍ എന്നെ ആര്‍ക്കെങ്കിലും പ്രദാനം ചെയ്യു 
ന്നുവോ അവന്‍ എന്നെ കൊടുത്തുകൊണ്ടുതന്നെ എന്നെ 
രക്ഷിക്കുന്നു. അതായത്‌ സല്‍ പാത്രത്തിലുള്ള ഭോഗ്യപദാര്‍ത്ഥ 
ങ്ങളുടെ ദാനംതന്നെ അദ്ദേഹത്തെ രക്ഷിക്കുവാനുള്ള സര്‍വ്വോ 
ത്തമമായ മാര്‍ഗ്ഗം ഇതിനു വിപരീതമായി യാതൊരുത്തന്‍ തനി 
ക്കുവേണ്ടിത്തന്നെ അന്നരുപങ്ങളായ എല്ലാ വസ്തുക്കളേയും 
അനുഭവിക്കുന്നുവവോ അവനെ ഞാന്‍ അന്നരുപമായിട്ടു വിഴു 
ങ്ങുന്നു. അതായത്‌ അവന്റെ വിനാശ സംഭവിക്കുന്നു - 
അവന്റെ ഭോഗവസ്തുക്കള്‍ നിലനില്‍ക്കുന്നില്ല. ഞാന്‍ സമസ്ത 
ബ്രഹ്മാണ്ഡത്തേയും തിരസ്കരിക്കുന്നവനാകുന്നു. എന്റെ 
മഹിമയുടെ തുലനത്തില്‍ ഇവയെല്ലാം തുച്ഛങ്ങളാകുന്നു. 
എന്റെ പ്രകാശത്തിന്റെ ലേശമാത്രമായ ഒരു ബിന്ദു സൂര്യനു 
തുല്യമാകുന്നു. അതായത്‌ പ്രപഞ്ചത്തില്‍ പ്രകാശയുക്തങ്ങ 
ളായ എത്രയോ വസ്തുക്കളുണ്ട്‌. അവയെല്ലാം തന്നെ എന്റെ 
തേജസ്സിന്റെ അംശമാകുന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം പര 
മാത്മതത്വത്തെ ഗ്രഹിക്കുന്നുവോ അവനും ഇതേ സ്ഥിതിതന്നെ 
പ്രാപിക്കുന്നു. 


ശാന്തിപാഠം 


ഓം ശം നോ മിത്രഃ ശം വരുണഃ. ശം നോ ഭവത്വ 
ര്യമാ. ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ. ശം നോ വിഷ്ണു 
രുരുക്രമഃ. നമോ ബ്രഹ്മണേ. നമസ്തേ വായോ 
ത്വാമേവ പ്രത്യക്ഷം (ബഹ്മാവാദിഷം. ജതമവാദിഷം. 
സത്യമവാദിഷം. തന്മാമാവീത്‌. തദ്വക്താര മാവീത്‌. 
ആവിന്മാം ആവീദ്വക്താരം. 


ഓം ശാന്തിഃ! ശാന്തിഃ !! ശാന്തിഃ !!! 


ഇതിന്റെ അര്‍ത്ഥം ശിക്ഷാവല്ലിയുടെ ദ്വാദശാനുവാകത്തില്‍ 
കൊടുത്തിട്ടുണ്ട്‌. 


ED 


ടത A 


ശ്ചേതാശ്ചുരു രോപ്ബ്്ഘത്തു്‌ 


൭ 


a eR 


ശാന്തിപാഠം 


ഓം സഹ നാവവതു. സഹ ന ഭുനക്തു. സഹ 
വീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമസ്തു. മാ 
വിദ്വിഷാ വഹൈ. 


ഓം ശാന്തിഃ ! ശാന്തിഃ !! ശാന്തിഃ !!! 


ഹേ പരമാത്മന്‍! ഗുരുശിഷ്യന്മാരായ ഞങ്ങള്‍ രണ്ടു 
പേര്‍ക്കും എല്ലാപ്രകാരത്തിലുമുള്ള സംരക്ഷണം അങ്ങു 
നല്‍കിയാലും. ഞങ്ങള്‍ രണ്ടുപേരുടേയും പരിപാലനം അങ്ങു 
സമുചിതമായ രീതിയില്‍ നടത്തിയാലും. ഞങ്ങള്‍ രണ്ടു 
പേര്‍ക്കും എല്ലാവിധത്തിലുമുളള ബലം സംസിദ്ധമാകണേ. 
അദ്ധ്യയനം നടത്തിയിട്ടുള്ള ഞങ്ങളുടെ വിദ്യ തേജഃപൂര്‍ണ്ണ 
മായി ഭവിക്കണേ. ഒരിക്കലും ആരോടും വിദ്യയില്‍ പരാജിത 
രാകാതെയും ജീവിതകാലം മുഴുവന്‍ പരസ്പരസ്നേഹസൂത്ര 
ത്താല്‍ ബന്ധിതരായും ഞങ്ങള്‍ വസിക്കണേ. ഞങ്ങള്‍ക്കു പര 
സ്പരമോ അന്യരായിട്ടുളളവരോടോ ഒരിക്കലും വിദ്വേഷം 
ഉണ്ടാകാതിരിക്കണേ. ഹേ പരമാത്മന്‍. മൂന്നുതാപങ്ങള്‍ക്കും 
ശാന്തിയുണ്ടാക്കണേ! 


്രഥമാദ്ധ്യായം 
ഹരിഃ ഓം ബ്രഹ്മവാദിനോ വദന്തി- 


1. കിം കാരണം ബ്രഹ്മ കുതഃസ്മ ജാതാ 


ജീവാമ കേന ക്വ ച സംപ്രതിഷ്ഠാഃ 


അധിഷ്ഠിതാഃ കേന സുഖേതരേഷു 


വര്‍ത്താമഹേ ബ്രഹ്മവിദോ വ്യവസ്ഥാം. 


“ഹരിഃ ഓം” ഇപ്രകാരം പരമാത്മാവിന്റെ നാമോച്ചാരണ 
ത്തോടും ആ പരവ്രഹ്മപരമേശ്വരന്റെ സ്മരണയോടും കൂടി 
ഉപനിഷത്ത്‌ ആരംഭിക്കുന്നു - 


പരബ്രഹ്മ പരമാത്മാവിനെ അറിയുന്നതിനും പ്രാപിക്കുന്ന 
തിനുംവേണ്ടി അദ്ദേഹത്തെപ്പറ്റി ചര്‍ച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 
കുറച്ചു ജിജ്ഞാസുക്കള്‍ പരസ്പരം പറയുവാന്‍ തുടങ്ങി: “ 
അല്ലയോ വേദജ്ഞരായ മഹര്‍ഷിമാരേ, ഈ സമസ്ത ജഗത്തി 
ന്റെയും കാരണം ബ്രഹ്മമാണെങ്കില്‍ ആ ബ്രഹ്മം ഏതാണ്‌? 
നമ്മളെല്ലാം ആരില്‍നിന്നും ഉത്ഭവിച്ചു? നമ്മുടെ മൂലം 
എന്താണ്‌? ആരുടെ പ്രഭാവം കൊണ്ട്‌ നാം ജീവിച്ചിരിക്കുന്നു? 
നമ്മുടെ ജീവന്റെ ആധാരം ആരാകുന്നു? നമ്മുടെ പൂര്‍ണ്ണ 
സ്ഥിതി എന്തിലാണ്‌? അതായത്‌ നാം ജീവിക്കുന്നതിനുമുമ്പ്‌ - 
ഭൂതകാലത്തില്‍ ഉത്ഭവിച്ചതിനുശേഷം - വര്‍ത്തമാനകാല 
ത്തിലും അതിനുശേഷവും - പ്രളയകാലത്തില്‍ ആരില്‍ 


സ്ഥിതിചെയ്തിരുന്നു? നമ്മുടെ പരമമായ ആശ്രയം ആരാണ്‌? 
അതുപോലെ നമ്മുടെ അധിഷ്ഠാതാവ്‌ - നമുക്കുള്ള വ്യവ 
സ്ഥകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്‌ - ആര്‍? യാതൊരു 
ത്തനാല്‍ രചിക്കപ്പെട്ട വ്യവസ്ഥകളനുസരിച്ച്‌ നമ്മളെല്ലാം 
സുഖദുഃഖങ്ങള നുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ 
സമ്പൂര്‍ണ്ണ ജഗത്തിന്റെ സുവ്യവസ്ഥകള്‍ ചെയ്തുകൊണ്ട്‌ 
ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇതിന്റെ യജമാനന്‍ 
ആരാണ്‌? 


2. കാലഃ സ്വഭാവോ നിയതിര്‍യദൃച്ഛാ 
ഭൂതാനി യോനിഃ പുരുഷ ഇതി ചിന്ത്യാ 
സംയോഗ ഏഷാം ന ത്വാത്മ ഭാവാ- 


ദാത്മാപ്യനീശഃ സുഖദുഃഖഹേതോ. 


വേദശാസ്ത്രങ്ങളില്‍ അനേകം കാരണങ്ങള്‍ വര്‍ണ്ണിച്ചിരി 
ക്കുന്നു എന്ന്‌ അവര്‍ പറയുവാന്‍ തുടങ്ങി. ചിലയിടത്ത്‌ 
കാലത്തെ കാരണമായി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍ ഓരോരോ സമയങ്ങളിലായി വസ്തുക്കളുടെ ഉത്ഭ 
വത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലയിടത്ത്‌ സ്വഭാവത്തെ കാര 
ണമായി പറയുന്നു; എന്തുകൊണ്ടെന്നാല്‍ ബീജത്തിനനുസര 
ണമായിത്തന്നെ വൃക്ഷത്തിന്റെ ഉല്‍പ്പത്തിയുണ്ടാകുന്നു. 
യാതൊരു വസ്തുവില്‍ യാതൊന്ന്‌ സ്വാഭാവികശക്തിയായിരി 
ക്കുന്നുവോ അതില്‍നിന്നും അതിന്റെ കാര്യവും ഉത്ഭവിക്കു 
ന്നതായിക്കണ്ടുവരുന്നു. അതിനാല്‍ വസ്തുഗതമായ ശക്തി 
രൂപം യാതൊരു സ്വഭാവമായിരിക്കുന്നുവോ അതുകാരണമാ 
കുന്നു എന്ന്‌ വ്യക്തമാകുന്നു. ചിലയിടത്തു കര്‍മ്മത്തെ കാര 
ണമായി പറയുന്നു. എന്തുകൊണ്ടെന്നാല്‍ കര്‍മ്മാനുസരണമാ 
യിത്തന്നെ ജീവികള്‍ ഭിന്നങ്ങളായ യോനികളില്‍ ഭിന്നങ്ങളായ 
സ്വഭാവാദികളാല്‍ യുക്തരായി ജനിക്കുന്നു. ചിലയിടത്ത്‌ ആക 
സ്മിക സംഭവങ്ങളെ അതായതു വിധിയെ കാരണമായി പറ 
ഞ്ഞിരിക്കുന്നു. ചിലയിടത്തു പഞ്ചമഹാഭൂതങ്ങളേയും ചിലയി 
ടത്തു ജീവാത്മാവിനെയും ജഗത്തിന്റെ കാരണമായി വര്‍ണ്ണി 
ച്ചിരിക്കുന്നു. അതിനാല്‍ ഇതിന്റെ കാരണം ആരാണ്‌ എന്നു 
നമുക്കു ചിന്തിക്കണം. ചിന്തിച്ചതില്‍നിന്നും മനസ്സിലാക്കുവാന്‍ 
സാധിക്കുന്നത്‌ കാലം മുതല്‍ പഞ്ചമഹാഭൂതങ്ങള്‍ വരെ പറഞ്ഞി 
രിക്കുന്ന ജഡപദാര്‍ത്ഥങ്ങളൊന്നും ജഗത്തിന്റെ കാരണമാകു 
ന്നില്ലെന്നാണ്‌. അവര്‍ക്കു പ്രത്യേകം പ്രത്യേകമായോ കൂട്ട 
മായോ ജഗത്തിന്റെ കാരണമാകുവാന്‍ സാധ്യമല്ല. എന്തുകൊ 
ണ്ടെന്നാല്‍ ഇവയെല്ലാം ജഡവസ്തുക്കളായതുമൂലം ചേത 
നക്കധീനമാകുന്നു. ഇവയില്‍ സ്വതന്ത്രമായി പ്രവര്‍ത്തിക്കുന്ന 
തിനുള്ള ശക്തിയില്ല. യാതൊരു ജഡവസ്തുക്കളുടെ സംയോ 
ഗത്തില്‍നിന്നും പുതിയതായി ഒരു വസ്തു ഉണ്ടാകുന്നുവോ 
അത്‌ അതിന്റെ സഞ്ചാലകചേനതയായ ആത്മാവിന്റെ തന്നെ 


P 


അധീനത്തിലുള്ളതും അനുഭവിക്കാനുള്ളതുമാകുന്നു. ഇതിനെ 
ക്കൂടാതെ പുരുഷന്‍ അതായത്‌ ജീവാത്മാവ്‌ ജഗത്തിന്റെ കാര 
ണമാകുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ അതു സുഖദുഃഖങ്ങളുടെ 
ഹേതുഭൂതങ്ങളായ പ്രാരബ്ധങ്ങള്‍ക്കധീനമാണ്‌. അതിനും സ്വത 
ന്ത്രമായി ഒന്നും ചെയ്യുവാന്‍ കഴിയുന്നില്ല. അതിനാല്‍ കാര 
ണതത്വം മറ്റെന്തോ ആണ്‌. 


സംബന്ധം - ഇപ്രകാരം ചിന്തിച്ചിട്ട്‌ അവര്‍ എന്തുതീരുമാനിച്ചു? 
ഇതേപ്പറ്റി പറയുന്നു - 


3. തേ ധ്യാനയോഗാനുഗതാ അപശ്യന്‍ 
ദേവാത്മശക്തിം സ്വഗുണൈര്‍ നിര്‍ഗുന്ദാം 
യഃ കാരണാനി നിഖിലാനി താനി 


കാലാത്മയുക്താന്യധിതിഷ്ഠത്യേകഃ. 


ഇപ്രകാരം ചിന്തിച്ചതിനുശേഷവും യുക്തിയാലും അനു 
മാനത്താലും അവര്‍ക്ക്‌ ഒരു തീരുമാനത്തിലെത്തിച്ചരുവാന്‍ 
സാധിക്കാതെ വന്നപ്പോള്‍ അവരെല്ലാം ധ്യാനയോഗത്തില്‍ 
സ്ഥിതരായി അതായത്‌ തങ്ങളുടെ മനസ്സിനേയും ഇന്ദ്രിയങ്ങ 
ളേയും ബാഹ്യവിഷയങ്ങളില്‍ നിന്നും പിന്മാറ്റി പരബ്രഹ്മത്തെ 
അറിയുന്നതിന്‌ അദ്ദേഹത്തെത്തന്നെ ചിന്തിച്ചിരിക്കുന്നതില്‍ 
തല്‍പ്പരരായിത്തീര്‍ന്നു. ധ്യാനിച്ചു ധ്യാനിച്ച്‌ അവര്‍ക്ക്‌ പരമാത്മാ 
വിന്റെ മഹിമയുടെ അനുഭവം ഉണ്ടായി. അവര്‍ പരമദേവനായ 
പരബ്രഹ്മ പരമേശ്വരന്റെ സ്വരൂപഭൂതമായ അചിന്ത്യദിവ്യശക്തി 
യുടെ സാക്ഷാത്ക്കാരം പ്രാപിച്ചു. യാതൊന്ന്‌ തന്‍റേതായ 
ഗുണങ്ങളാല്‍ സത്വരജസ്‌ തമസ്സുകളാല്‍ മറയപ്പെട്ടിരിക്കു 
ന്നുവോ അതായത്‌ കാഴ്ചയ്ക്കു ത്രിഗുണമായിട്ടാണെങ്കിലും 
വാസ്തവത്തില്‍ ത്രിഗുണങ്ങള്‍ക്കും അതീതമായിരിക്കുന്നു. 
അപ്പോള്‍ അവര്‍ കാലം മുതല്‍ ആത്മാവുവരെ എത്രയോ കാര 
ണങ്ങള്‍ മുന്‍പു പറഞ്ഞിരുന്നുവോ, ആ എല്ലാ കാരണങ്ങളു 
ടേയും അധിഷ്ഠാതാവു യാതൊരുത്തനാകുന്നുവോ അതായത്‌ 
അവയെല്ലാം ആരുടെ ആജ്ഞയും പ്രേരണയും മൂലം യാതൊ 
രുത്തന്റെ ശക്തിയുടെ ഏതോ അല്പാംശം കൊണ്ട്‌ താന്താ 
ങ്ങളുടെ കര്‍മ്മങ്ങളെ അനുഷ്ഠിക്കുന്നതില്‍ സമര്‍ത്ഥരായിരി 
ക്കുന്നുവോ ആ ഏകസര്‍വ്വശക്തിമാനായ പരമേശ്വരന്‍തന്നെ 
ഈ ജഗത്തിന്റെ വാസ്തവിക കാരണമാകുന്നു. മറ്റു യാതൊ 
രുത്തനുമല്ല എന്നുള്ള തീരുമാനത്തില്‍ അവരെത്തിച്ചേര്‍ന്നു. 


4. തമേകനേമീം ത്രിവൃതം ഷോഡശാന്തം 
ശതാര്‍ധാരം വിംശതിപ്രത്യരാഭിഃ. 
അഷ്ടകൈഃ ഷഡ്ഭിര്‍വിശ്വരൂപൈകപാശം 


ത്രിമാര്‍ഗഭേദം ദ്വിമനിമിത്തൈകമോഹം. 


ഈ മന്ത്രത്തില്‍ വിശ്വത്തെ ച്രകരൂപത്തില്‍ വര്‍ണ്ണിച്ചിരി 
ക്കുന്നു. പരബ്രഹ്മപരമേശ്വരന്റെ സ്വരൂപഭൂതമായ അചിന്ത്യശ 
ക്തിയെ ദര്‍ശിച്ചിട്ടുള്ള ജൂഷിമാര്‍ പറയുന്നു - ഞങ്ങള്‍ ഒരു വള 
യത്തില്‍ ഉറപ്പിച്ചിരിക്കുന്ന ച്രകത്തെ കണ്ടു. ഈ വളയത്തില്‍ 
ആ ചക്രത്തിന്റെ കാലുകളം കടവും ഉറപ്പിക്കുവാനും 
ചക്രത്തെ യഥാസ്ഥാനത്തു ഘടിപ്പിക്കുവാനും സാധിക്കുന്നു. 
ഇവിടെ അവ്യക്ത പ്രകൃതിയെ വളയം എന്നു പറയുന്നു; എന്തു 
കൊണ്ടെന്നാല്‍ അതുതന്നെ ഈ വ്യക്തമായ പ്രപഞ്ചത്തിന്റെ 


മൂലമോ ആധാരമോ ആകുന്നു. ചക്രത്തിന്റെ ടത 
നുവേണ്ടി അതിന്മേല്‍ ലോഹവളയം ഉറപ്പിച്ചിരിക്കുന്നതു 
പോലെ ഈ അവ്ൃക്തപ്രകൃതിരൂപമാകുന്ന വളയത്തിന്മേൽ 
സത്വം, രജസ്സ്‌ തമസ്സ്‌ - ഈ മൂന്നു ഗുണങ്ങള്‍ തന്നെ മൂന്നു 
വളയങ്ങളായിരിക്കുന്നു. ഭഗവാന്റെ അചിന്ത്യശക്തി മൂന്നു 
ഗുണങ്ങളാല്‍ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന്‌ നേരത്തെ പറഞ്ഞു 
കഴിഞ്ഞിരിക്കുന്നു. ചക്രത്തിന്റെ വളയം പ്രത്യേകം പ്രത്യേകം 
ഭാഗങ്ങളായി ചേര്‍ക്കപ്പെട്ടിരിക്കുന്നതുപോലെതന്നെ സംസാര 
രൂപമാകുന്ന ചക്രത്തിന്റെ പ്രകൃതിരൂപമാകുന്ന വളയത്തില്‍ 
മനസ്സ്‌, ബുദ്ധി, അഹങ്കാരം, അതുപോലെ ആകാശം, വായു, 
തേജസ്സ്‌, ജലം, ഭൂമി - എന്നീ എട്ടു സൂക്ഷ്മതത്വങ്ങളും ഇവ 
യുടെതന്നെ എട്ടു സ്ഥൂലരൂപങ്ങളും - ഇപ്രകാരം പതിനാറുഭാ 
ഗങ്ങളുണ്ട്‌. അതുപോലെതന്നെ എപ്രകാരം ച്രകത്തില്‍ കാലു 
കള്‍ ഘടിപ്പിച്ചിരിക്കുന്നുവോ അതായത്‌ യാതൊന്ന്‌ ഒരു ഭാഗ 
ത്തുനിന്ന്‌ വളയത്തിന്റെ ഒരു ഭാഗത്തു ഘടിപ്പിക്കുകയും മറു 
ഭാഗം ച്ക്രത്തിന്റെ കുടത്തില്‍ ഘടിപ്പിക്കുകയും ചെയ്തിരി 
ക്കുന്നുവവോ അതേപ്രകാരംതന്നെ ഈ സംസാരച്രകത്തില്‍ 
അന്തഃകരണത്തിന്റെ വൃത്തികളാകുന്ന അന്‍പതിനങ്ങള്‍ക്കു 
അന്‍പതു കാലുകളുടെ സ്ഥാനങ്ങളും പഞ്ചമഹാഭൂതങ്ങളുടെ 
കാര്യം - പത്തിന്ദ്രിയങ്ങളും പഞ്ചവിഷയങ്ങളും പഞ്ചപ്രാ 
ണനും - ഈ ഇരുപതു സഹായകാലുകളുടെ സ്ഥാനങ്ങളും 
ആകുന്നു. ഈ ചക്രത്തില്‍ എട്ടെട്ടു വീതമുള്ള സാധനങ്ങളോ 
ടുകൂടിയ ആറു സമൂഹങ്ങള്‍ അവയവരൂപത്തില്‍ വിരാജിക്കു 
ന്നു. ഇവ ആടെട്ട്‌ എന്ന പേരില്‍ വിളിക്കപ്പെടുന്നു. ജീവികളെ 
ഈ ചക്രത്തില്‍ ബന്ധിച്ചിടുന്നതായി അനേകരുപത്തില്‍ പ്രക 
ടമാകുന്ന ആസക്തിരൂപത്തിലുളള ഒരു തൂക്കുമരമുണ്ട്‌. ദേവ 
യാനം, പിതൃയാനം, ഈ ലോകത്തില്‍ ഒരു യോനിയില്‍ നിന്നും 
മറ്റൊരു യോനിയിലേക്കു പോകുന്നതിനുള്ള മാര്‍ഗ്ഗം ഇപ്രകാര 
മുള്ള മൂന്നുമാര്‍ഗ്ഗങ്ങളുണ്ട്‌. പുണ്യകര്‍മ്മങ്ങളും പാപകര്‍മ്മ 
ങ്ങളും ഈ ജീവികളെ ഈ ച്രകത്തോടുകൂടി കറക്കുന്നതി 
നുള്ള നിമിത്തങ്ങളും അതില്‍ കാലുകള്‍ ഉറച്ചുനില്‍ക്കുന്ന 
നാഭി അഥവാ കുടം അജ്ഞാനവും ആകുന്നു. ഈ കുടം ചക്ര 
ത്തിന്റെ കേന്ദ്രമായിരിക്കുന്നതുപോലെതന്നെ അജ്ഞാനം ഈ 
ലോകത്തിന്റെ കേന്ദ്രവും ആകുന്നു. 


5. പഞ്ചസ്റോതോം/ബും പഞ്ചയോന്യഗ്രവ്രകാം 
പഞ്ചപ്രാണോര്‍മിം പഞ്ചബുദ്ധ്യാദിമൂലാം 
പഞ്ചാവര്‍ത്താം പഞ്ചദുഃഖഘവേഗാം 


പഞ്ചാശദ്ഭേദാം പഞ്ചപര്‍വ്വാമധീമഃ. 


ഈ മന്ത്രത്തില്‍ സംസാരത്തെ നദിയുടെ രൂപത്തില്‍ 
വര്‍ണ്ണിച്ചിരിക്കുന്നു. ബ്രഹ്മജ്ഞാനികളായ ആ മഹര്‍ഷിമാര്‍ പറ 
യുന്നു - അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന സ്രോതസ്സോടുകു 
ടിയ നദിയെ ഞങ്ങള്‍ കണ്ടു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ 
ജ്ഞാനം അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങള്‍ വഴിയായി ഞങ്ങള്‍ക്കു 
ലഭിക്കുന്നു. ഇവയില്‍കൂടിത്തന്നെ പ്രപഞ്ചം പ്രവഹിച്ചുകൊ 
ണ്ടിരിക്കുന്നു. അതിനാല്‍ ഇന്ദ്രിയങ്ങളെ ഇവിടെ സ്രോതസ്സ്‌ 
എന്നു പറയുന്നു. ഈ ഇന്ദ്രയങ്ങള്‍ അഞ്ചു സൂക്ഷ്മഭൂതങ്ങ 
ളാല്‍ നിര്‍മ്മിക്കപ്പെട്ടവയാണ്‌. ഇതിനാല്‍ ഈ നദിക്ക്‌ അഞ്ച്‌ 
ഉദ്ഗമസ്ഥാനങ്ങള്‍ ഉണ്ടെന്നു കരുതപ്പെടുന്നു. ഈ നദിയുടെ 


2 


പ്രവാഹം വളരെ ഭയങ്കരമാകുന്നു. ഈ പ്രവാഹത്തില്‍ പതി ങ്ങള്‍ക്കനുസരണമായി ആ പരമാത്മാവിനാല്‍ നു 


ക്കുന്നതുകൊണ്ടു കൂടെക്കുടെ ജനനമരണക്ടേശങ്ങളെ അനു 
ഭവിക്കേണ്ടി വരുന്നു. ലോകത്തിന്റെ ഗതി ഏറ്റവും വ്രകതയോ 
ടുകൂടിയതാണ്‌; കാപട്യങ്ങള്‍ നിറഞ്ഞതാണ്‌. ഇതില്‍നിന്നും 
രക്ഷപ്പെടുക വളരെ പ്രയാസമേറിയ കാര്യമാണ്‌. അതിനാല്‍ 
ഈ സംസാരരൂപമാകുന്ന നദിയെ വ്രകത എന്നു പറയുന്നു. 
പ്രപഞ്ചജീവികളില്‍ സംഭവിച്ചുകൊണ്ടിരിക്കന്ന ചേഷ്ടകളും 
ചലനങ്ങളും പ്രാണന്‍മൂലം സംഭവിക്കുന്നു. അതിനാല്‍ 


പ്രാണനെ ഭവസരിത്തിന്റെ തരംഗമാലകളോടുപമിച്ചിരിക്കുന്നു. 


നദിയിലെ കോളിളക്കം തരംഗങ്ങളാല്‍ സംഭവിക്കുന്നു. പഞ്ച 
ജ്ഞാനേന്ദ്രിയദ്വാരാ സംഭവിക്കുന്ന ചാക്ഷുഷാദി അഞ്ചു 
പ്രകാരങ്ങളിലുള്ള ജ്ഞാനങ്ങളുടേയും ആദികാരണം മനസ്സാ 
കുന്നു. എല്ലാ ജ്ഞാനങ്ങളും മനസ്സിന്റെ വൃത്തികള്‍ തന്നെ 
യാകുന്നു. മനസ്സുണ്ടായിരിക്കുന്നില്ലെങ്കില്‍ ഇന്ദ്രയങ്ങള്‍ എത്ര 
മാത്രം ശ്രമിച്ചാലും യാതൊരു വിധത്തിലുമുള്ള ജ്ഞാനം പ്രാപി 
ക്കുവാന്‍ സാധിക്കുന്നതല്ല. ഈ മനസ്സ്‌ സംസാരരൂപമാകുന്ന 
നദിയുടെ മൂലമാകുന്നു. മനസ്സ്‌ ശാന്തിയടഞ്ഞാല്‍ - നശി 
ച്ചുകഴിഞ്ഞാല്‍ ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം ഈ രൂപ 
ത്തില്‍ നിലനില്‍ക്കുന്നില്ല. മനസ്സ്‌ നിലനില്‍ക്കുന്നതുവരെ 
സംസാരച്ക്രവും നിലനില്‍ക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ശബ്ദം, 
സ്പര്‍ശം മുതലായ അഞ്ചുവിഷയങ്ങള്‍തന്നെ ഈ സംസാര 
രൂപമാകുന്ന നദിയിലെ ചുഴികളാകുന്നു. ഇതില്‍ അകപ്പെട്ട്‌ 
ജീവികള്‍ ജനനമരണ ച്രകത്തില്‍ പതിക്കുന്നു. ഗര്‍ഭവേദന, 
ജനനദുഃഖം, വാര്‍ദ്ധ്യക്യത്തിന്റെ വേദന, രോഗംമൂലമുള്ള 
ദുഖം, മരണഭയം - ഈ അഞ്ചിനത്തിലുള്ള ദുഃഖങ്ങള്‍തന്നെ 
ഈ നദിയിലെ പ്രവാഹത്തിന്റെ വേഗതയാകുന്നു. ഇവയുടെ 
തലോടല്‍കൊണ്ട്‌ ജീവികള്‍ വ്യാകുലരാകുകയും ഈ യോനി 
യില്‍നിന്ന്‌ മറ്റൊരു യോനിയിലേക്ക്‌ അലഞ്ഞുനടക്കുകയും 
ചെയ്യുന്നു. അജ്ഞാനം, അഹങ്കാരം, രാഗം, ദ്വേഷം, മൃത്യു 
ഭയം - ഈ അഞ്ചുവിധത്തിലുള്ള ക്ലേശങ്ങള്‍ ഈ സംസാരരൂ 
പനദിയുടെ അഞ്ചുവിഭാഗങ്ങളാകുന്നു. ഇതുപോലെ തന്നെ 
അഞ്ചുവിഭാഗങ്ങളിലായി ഈ പ്രപഞ്ചവും വിഭജിക്കപ്പെട്ടിരി 
ക്കുന്നു. ഈ അഞ്ചിന്റെയും കൂട്ടംതന്നെ സംസാരത്തിന്റെ 
സ്വരൂപവും അന്തഃകരണത്തിന്റെ അനപതുവൃത്തികള്‍ ഈ 
നദിയുടെ അന്‍പതു രൂപങ്ങളും ആകുന്നു. അന്തഃക 
രണത്തിന്റെ വൃത്തികളെ എടുത്തുകൊണ്ടുതന്നെ സംസാര 
ത്തിന്റെ ഭേദങ്ങളെ മനസ്സിലാക്കുന്നു. 


6. സര്‍വാജീവ്വേ സര്‍വ്വസംസ്ഥേ ബൃഹന്തേ 
അസ്മിന്‍ ഹംസോ ഭ്രാമ്ൃതേ ബ്രഹ്മചക്രേ 
പൃഥഗാത്മാനം പ്രേരിതാരം ച മത്വാ 


ജുഷ്ടസ്തതസ്തേനാമൃതത്വമേതി. 


യാതൊന്നിനെ നേരത്തെ വര്‍ണ്ണിച്ചു കഴിഞ്ഞുവോ 
യാതൊന്ന്‌ അഖിലത്തിന്റെയും ജീവനനിര്‍വ്വഹണത്തിന്റെ 
ഹേതുവായിരിക്കുന്നുവോ യാതൊന്ന്‌ സമസ്ത ജീവികളു 
ടെയും ആശ്രയമായിരിക്കുന്നുവോ. അങ്ങനെയുള്ള ജഗദ്‌ രൂപ 
മാകുന്ന ബ്രഹ്മചക്രത്തില്‍ പരബ്രഹ്മപരമാത്മാവിനാല്‍ നടത്ത 
പ്പെടുന്നതും പരമാത്മാവിന്റെ തന്നെയായ വിരാട്‌ ശരീരരൂപ 
മാകുന്ന സംസാരച്രകത്തില്‍ ഈ ജീവാത്മാവ്‌ തന്റെ കര്‍മ്മ 


ണ്ടിരിക്കുന്നതുമാകുന്നു. ഈ ജീവാത്മാവ്‌ തന്റെ സഞ്ചാലകനു 
മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കൃപാപാത്രമായിത്തീരാതിരിക്കു 
ന്നതുവരെയും തന്നെത്തന്നെ അദ്ദേഹത്തിന്റെ പ്രിയനാക്കി 
ത്തീര്‍ക്കുന്നതുവരെയും ഇതിന്‌ ഈ ച്രകത്തില്‍ നിന്നും 
മോചനം നേടുവാന്‍ സാധക്കുന്നില്ല. ഈ ജീവാത്മാവ്‌ 
തന്റെയും എല്ലാത്തിന്റേയും പ്രേരകനായ പരമാത്മാവിനെ 
നന്നായും പ്രത്യേകം പ്രത്യേകമായും മനസ്സിലാക്കുകയും അദ്ദേ 
ഹത്തിന്റെ കറക്കല്‍കൊണ്ട്‌ ഞാന്‍ ഈ സംസാരച്ക്രത്തില്‍ 
കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ കൃപയാല്‍ 
തന്നെ മോചിക്കപ്പെടുവാന്‍ സാധിക്കുമെന്നും മനസ്സിലാക്കു 
കയും ചെയ്യുമ്പോള്‍ പരമേശ്വരന്റെ പ്രിയനായിട്ട്‌ അദ്ദേഹ 
ത്താല്‍ സ്വീകാര്യനായി ഭവിക്കുന്നു. പിന്നെ അമരത്വത്തെ പ്രാപി 
ക്കുകയും ജനനമരണരൂപമാകുന്ന സംസാരചക്രത്തില്‍ 
നിന്നും എന്നെന്നേയ്ക്കുമായി മോചനം നേടുകയും പരമശാ 
ന്തിയേയും അതുപോലെതന്നെ സനാതനദിവ്യപരമധാമ 
ത്തെയും പ്രാപിക്കുകയും ചെയ്യുന്നു. 


7. ഉദ്ഗീതമേതത്‌ പരമം തു ബ്രഹ്മ 
തസ്മിം സ്ത്രയം സുപ്രതിഷ്ഠാക്ഷരം ച. 
അത്രാന്തരം ബ്രഹ്മവിദോ വിദിത്വാ 


ലീനാ ബ്രഹ്മണി തത്പരാ യോനിമുക്താഃ 


യാതൊന്നിന്‍റെ മഹിമ വേദങ്ങളില്‍ ഗാനം ചെയ്യപ്പെട്ടിരി 
ക്കുന്നുവോ യാതൊരു പരസ്രഹ്മ പരമാത്മാവ്‌ അഖില 
ത്തിന്റെയും സര്‍വ്വോത്തമമായ ആശ്രയമായിരിക്കുന്നുവോ 
അദ്ദേഹത്തില്‍ത്തന്നെ ത്രിലോകങ്ങളുടേയും സമുദായരൂപമാ 
കുന്ന സമസ്ത വിശ്വവും സ്ഥിതിചെയ്യുന്നു. അദ്ദേഹം തന്നെ 
മുകളില്‍ പറഞ്ഞിരിക്കുന്ന സകലത്തിന്റെയും പ്രേരകനും ഒരി 
ക്കലും നാശമില്ലാത്ത പരമാക്ഷരനും പരമദേവനും ആകുന്നു. 
യാതൊരുത്തന്‍ ധ്യാനയോഗത്തില്‍ സ്ഥിതരായിട്ടു പരമാത്മാ 
വിന്റെ ദിവ്യശക്തിയെ ദര്‍ശിക്കുകയും വേദരഹസ്യത്തെ ഗ്രഹി 
ക്കുകയും ചെയ്തിരുന്നുവോ ആ മഹര്‍ഷിമാര്‍ എല്ലാ 
ത്തിന്‍റെയും പ്രേരകനായ ആ പരമാത്മാവിനെ തങ്ങളുടെ ഹൃദ 
യങ്ങളില്‍ അന്തര്യാമിയായ രൂപത്തോടുകൂടി വിരാജിക്കുന്നു 
എന്നു മനസ്സിലാക്കി, അദ്ദേഹത്തില്‍ ആസക്തരായ അദ്ദേഹ 
ത്തില്‍ ലീനരായി എന്നെന്നേയ്ക്കും ജന്മമരണ യോനിക 
ളില്‍നിന്നും മുക്തരായിത്തീരുന്നു. അവരുടെ മാര്‍ഗ്ഗത്തെ അനു 
കരിച്ച്‌ നമുക്കെല്ലാവര്‍ക്കും അവരെപ്പോലെ ജനനമരണങ്ങ 
ളില്‍നിന്നു മോചനം പ്രാപിച്ചിട്ട്‌ പരമാത്മാവില്‍ ലീനരാകുവാന്‍ 
കഴിയുന്നു. 


സംബന്ധം - ഇനി ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ വര്‍ണ്ണി 
ച്ചിട്ട്‌ അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ടുണ്ടാകുന്ന ഫലം വിവ 
രിക്കുന്നു - 
8. സംയുക്തമേതത്‌ ക്ഷരമക്ഷരം ച 
വ്യക്താവ്യക്തം ഭരതേ വിശ്വമീശഃ 
അനീശശ്ചാത്മാ ബധ്യതേ ഭോക്തൃഭാവാജ്‌-- 


ജ്ഞാത്വാ ദേവം മുച്യതേ സര്‍വ്വപാശൈഃ. 


1 


വിനാശ സ്വഭാവത്തോടുകൂടിയ ജഡവര്‍ഗ്ഗം ഭഗവാന്റെ അപ 
രാപ്രകൃതിയെന്നും ക്ഷരതത്വമെന്നും പറയപ്പെടുകയും ഭഗ 
വാന്റെ പരാപ്രകൃതിരൂപമായ ജീവസമുദായം അക്ഷരതത്വ 
ത്തിന്റെ നാമത്തോടുകൂടി വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവ 
രണ്ടിന്റേയും സംയോഗത്തില്‍നിന്നുണ്ടായ പ്രകടവും (സ്ഥൂ 
ലം) അപ്രകടവും (സൂക്ഷ്മം)മായ രൂപത്തില്‍ സ്ഥിതമായ ഈ 
ജഗത്തിനെ ആ പരബ്രഹ്മ പുരുഷോത്തമന്‍ തന്നെ പരിപാലി 
ക്കുന്നവനും സ്വാമിയും പ്രേരകനും അതുപോലെ എല്ലാത്തി 
നെയും യഥായോഗ്യം ചലിപ്പിക്കുന്നവനും നിയന്ത്രിക്കുന്നവ 
നുമായ പരമേശ്വരനാകുന്നു. ജീവാത്മാവ്‌ ഈ ജഗത്തിന്റെ 
വിഷയങ്ങളുടെ ഭോക്താവായിരിക്കന്നതുകാരണം പ്രകൃതിക്ക 
ധീനമായ ഇതിന്റെ മോഹജാലങ്ങളില്‍ കുരുങ്ങിക്കഴിയുകയും 
പരമദേവനായ പരമാത്മാവിന്റെ നേരേ ദൃഷ്ടിയുയര്‍ത്താതെ 
യിരിക്കുകയും ചെയ്യുന്നു. ഒരുവന്‍ ആ സര്‍വ്വ സുഹൃത്തായ 
പരമാത്മാവിന്റെ അഹൈതുകമായ ദയയാല്‍ മഹാപുരുഷന്മാ 
രുടെ ബന്ധം ലഭിച്ചിട്ട്‌ അദ്ദേഹത്തെ അറിയുന്നതിനുള്ള അഭി 
ലാഷത്തോടുകൂടി പൂര്‍ണ്ണമായി പരിശ്രമിക്കുമ്പോള്‍ ആ പരമ 
ദേവനായ പരമേശ്വരനെ അറിഞ്ഞിട്ട്‌ എല്ലാ ബന്ധങ്ങ 
ളില്‍നിന്നും നിത്യമായി രക്ഷപ്പെടുന്നു. 


സംബന്ധം - വീണ്ടും ജീവാത്മാവ്‌, പരമാത്മാവ്‌, പ്രകൃതി ഈ 
മൂന്നിന്‍റെയും സ്വരൂപത്തെ പ്രത്യേകം പ്രത്യേകം വര്‍ണ്ണിച്ചി 
ട്ട്‌, ഈ തത്വത്തെ ഗ്രഹിച്ച്‌ ഉപാസിക്കുന്നതുകൊണ്ടുള്ള ഫലം 
അടുത്ത രണ്ടു മന്ത്രങ്ങളിലായി വിവരിക്കുന്നു. 


9. ജ്ഞാജ്ഞാ ദ്വാവാവീശനീശാ- 
വജാ ഹ്യേകാ ഭോക്തൃഭോഗ്യാര്‍ത്ഥയുക്താ. 
അനന്തശ്ചാത്മാ വിശ്വരുപോ ഹൃകര്‍ത്താ 


ത്രയം യദാവിന്ദതേ ബ്രഹ്മമേതത്‌. 


ഈശ്വരന്‍ സര്‍വ്വജ്ഞനും സര്‍വ്വശക്തിമാനും ആകുന്നു; 
ജീവികള്‍ അല്പജ്ഞരും അല്പശക്തിയോടുകൂടിയവരും 
ആകുന്നു, ഇവ രണ്ടും അജന്മാക്കളാണ്‌. ഇവയെക്കൂടാതെ 
മൂന്നാമതൊരു ശക്തിയും അജന്മാവായുണ്ട്‌. അതിനെ പ്രകൃ 
തിയെന്നു പറയുന്നു. ഇത്‌ ഭോക്താവായ ജീവാത്മാവിനുവേണ്ട 
എല്ലാ ഭോഗ്യപദാര്‍ത്ഥങ്ങളേയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. 
ഈ മൂന്നും അജന്മാക്കളായിത്തന്നെയിരിക്കുന്നു; അനാദിയാ 
യിരിക്കുന്നു. എന്നിരുന്നാലും ഈശ്വരന്‍ മറ്റു രണ്ടു തത്വങ്ങ 
ളേയുംകാള്‍ ശ്രേഷ്ഠനാകുന്നു; എന്തുകൊണ്ടെന്നാല്‍ ആ പര 
മാത്മാവ്‌ അന്തരഹിതനാക്കുന്നു. പൂര്‍ണ്ണമായ ഈ വിശ്വം അദ്ദേ 
ഹത്തിന്റെ സ്വരൂപം തന്നെയാണ്‌; വിരാട്‌ ശരീരം തന്നെയാകു 
ന്നു. അദ്ദേഹം എല്ലാം പ്രവര്‍ത്തിച്ചുകൊണ്ട്‌ പൂര്‍ണ്ണജഗത്തിന്റെ 
രചനയും പാലനവും സംഹാരവും നടത്തുന്നു. എന്നാല്‍ 
വാസ്തവത്തില്‍ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്തു 
കൊണ്ടെന്നാല്‍ അദ്ദേഹം കര്‍ത്താവ്‌ എന്ന അഹങ്കാര 
ത്തില്‍നിന്നും രഹിതനാകുന്നു. മനുഷ്യന്‍ ഇപ്രകാരം ഈ 
മൂന്നിന്റെയും അസാധാരണത്വത്തേയും വിഭിന്നതയേയും മന 
സ്സിലാക്കിത്തന്നെ അദ്ദേഹത്തെ ബ്രഹ്മരുപത്തില്‍ പ്രാപിച്ച്‌ ഈ 
പ്രകൃതിയും ജീവികളും ഈ പരമേശ്വരന്റെ പ്രകൃതിയും പര 
മേശ്വരന്‍ ഇവയുടെ യജമാനനും ആണെന്ന്‌ പ്രത്യക്ഷമായി 


ഗ്രഹിക്കു മ്പോള്‍, എല്ലാ ബന്ധങ്ങളില്‍നിന്നുംഅവന്‍ വിമുക്ത 
നായിത്തീരുന്നു. 


സംബന്ധം - മുന്‍പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളിലെ മൂന്നു തത്വ 
ങ്ങളുടേയും വിശദീകരണം അടുത്ത മന്ത്രത്തില്‍ വ്യക്തമാക്കി 
യിരിക്കുന്നു. 


10. ക്ഷരം പ്രധാനമമൃതാക്ഷരം ഹരഃ 
ക്ഷരാത്മാനാവീശതേ ദേവ ഏകഃ. 
തസ്യാഭിധ്യാനാദ്‌ യോജനാത്‌ തത്വഭാവാദ്‌ 


ഭൂയശ്ചാന്തേ വിശ്വമായാനിവൃത്തിഃ. 


പ്രകൃതിയാകട്ടെ ക്ഷരം അതായത്‌ പരിവര്‍ത്തനത്തോടുകൂ 
ടിയതും വിനാശസ്വഭാവത്തോടുകൂടിയതും ആകുന്നു. ഇതിന്റെ 
ഭോക്താവായ ജീവസമുദായം അവിനാശസ്വഭാവത്തോടുകൂ 
ടിയ അക്ഷരതത്വവുമാകുന്നു. ഈ ക്ഷരവും അക്ഷരവും (ജ 
ഡപ്രകൃതിയും ചേതനാജീവസമുദായവും), രണ്ടിനെയും തത്വ 
ത്തില്‍ ഏകനായ പരമദേവനായ പരമേശ്വരന്‍ ഭരണം നടത്തു 
ന്നു. അദ്ദേഹം തന്നെ പ്രാപിക്കുന്നതിനും അറിയുന്നതിനും 
യോഗ്യനാകുന്നു. അദ്ദേഹത്തെ തത്വത്തോടുകൂടയി ഗ്രഹി 
ക്കണം - ഇപ്രകാരം ദൃഡനിശ്ചയം ചെയ്തിട്ട്‌ ആ പരമാത്മാ 
വിനെ നിരന്തരം ധ്യാനിക്കുന്നതുകൊണ്ട്‌, രാവും പകലും അദ്ദേ 
ഹത്തില്‍തന്നെ സംലഗ്നമായി വസിക്കുന്നതുകൊണ്ട്‌, അദ്ദേഹ 
ത്തില്‍ത്തന്നെ തന്മയീഭവിക്കുന്ന തുകൊണ്ട്‌, അവസാനം അദ്ദേ 
ഹത്തെത്തന്നെ പ്രാപിക്കുന്നു. പിന്നെ ഇതിന്റെ എല്ലാ 
മായകള്‍ക്കും പൂര്‍ണ്ണമായ നിവൃത്തിയുണ്ടാകുന്നു. അതായത്‌ 
മായാമയമായ ഈ ജഗത്തില്‍നിന്നും ഇതിന്റെ സംബന്ധം 
പൂര്‍ണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നു. 


സംബന്ധം - പരബ്രഹ്മത്തെ അറിയുന്നതുകൊണ്ടുള്ള ഫലം 
വീണ്ടും വിവരിക്കുന്നു. 


1. ജ്ഞാത്വാ ദേവം സര്‍വ്വപാശാപഹാനിഃ 
ക്ഷീണൈഃ ക്നേശൈര്‍ജന്മമൃത്യു പ്രഹാണിഃ 
തസ്യാഭിധ്യാനാത്‌ തൃതീയം ദേഹഭേദേ 
വിശ്വൈശ്വര്യം കേവല ആപ്തകാമഃ. 


പരമപുരുഷനായ പരമാത്മാവിനെ ധ്യാനിച്ചു ധ്യാനിച്ചു 
സാധകന്‍ ആ പരമദേവനെ മനസ്സിലാക്കുമ്പോള്‍ അവന്റെ 
സമസ്ത ബന്ധനങ്ങളും നിത്യമായി സര്‍വ്വഥാ നശിച്ചുപോ 
കുന്നു; എന്തുകൊണ്ടെന്നാല്‍ അവിദ്യ, രാഗം, അഹങ്കാരം, 
ദ്വേഷം, മരണഭയം - ഈ അഞ്ചുക്നേശങ്ങളുടേയും വിനാശം 
സംഭവിക്കുന്നതുകാരണം അവന്റെ ജനനമരണങ്ങളുടെ 
അഭാവം എന്നത്തേയ്ക്കും സംഭവിക്കുന്നു. അതിനാല്‍ അവന്‍ 
പിന്നീടൊരിക്കലും ഈ ബന്ധനങ്ങളില്‍ അകപ്പെടുന്നില്ല. ഈ 
ശരീരത്തിന്റെ നാശം സംഭവിച്ചുകഴിഞ്ഞാല്‍ അവന്‍ തൃതീയ 
ലോകത്തിന്റെ അതായത്‌ സ്വര്‍ഗ്ഗത്തിന്റെ ഏറ്റവും ഉയര്‍ന്ന 
സ്ഥാനമായ ബ്രഹ്മലോകം വരെയുള്ള ഏറ്റവും വലിയ 
ഐശ്വര്യങ്ങളെ തൃജിച്ചിട്ട്‌ പ്രകൃതിയില്‍നിന്നും വിയുക്തവും 
സര്‍വ്വഥാ വിശുദ്ധവുമായ കൈവല്യപദത്തെ പ്രാപിച്ച്‌ പൂര്‍ണ്ണ 
കാമനായിത്തീരുന്നു. അവനു യാതൊരുവിധത്തിലുമുള്ള അഭി 


I 


ലാഷങ്ങള്‍ ഉണ്ടാകുന്നില്ല. എന്തു കൊണ്ടന്നാല്‍ അവന്‍ എല്ലാ 


അഭിലാഷങ്ങളുടേയും ഫലം പ്രാപിച്ചുകഴിഞ്ഞിരിക്കുന്നു. 


സംബന്ധം - അറിയുവാന്‍ യോഗ്യമായ തത്വത്തെ വീണ്ടും 
വര്‍ണ്ണിക്കുന്നു. 
12. ഏതജ്‌ ജ്ഞേയം നിത്യമേവാത്മസംസ്ഥം 
നാതഃ പരം വേദിതവ്യം ഹി കിംചിത്‌. 
ഭോക്താ ഭോഗ്യം പ്രേരിതാരം ച മത്വാ 


സര്‍വ്വം പ്രോക്തം ത്രിവിധം ബ്രഹ്മമേതത്‌. 


ഈ പര[്രഹ്മ പുരുഷോത്തമന്‍ തന്റെ തന്നെ ഹൃദയ 
ത്തില്‍ അന്തര്യാമിയായ രൂപത്തില്‍ വസിക്കുന്നു. ഇതിനെ 
അറിയുന്നതിന്‌ വെളിയിലെങ്ങും പോകേണ്ടതായ ആവശ്യമി 
ല്ല. ഇദ്ദേഹത്തെ അറിയുന്നതിന്‌ എപ്പോഴും പരിശ്രമിക്കണം. 
എന്തുകൊണ്ടെന്നാല്‍ ഇദ്ദേഹത്തിനുപരിയായി അറിയുന്നതി 
നുള്ള മറ്റൊരു വസ്തുവുമില്ല. ഈ ഏകത്തെ അറിയുന്നതു 
കൊണ്ടുതന്നെ എല്ലാ ജ്ഞാനങ്ങളും ഉണ്ടാകുന്നു. ഇദ്ദേഹം 
തന്നെ എല്ലാത്തിന്റെയും കാരണവും പരമാധാരവും ആകുന്നു. 
മനുഷ്യന്‍ ഭോക്താവും (ജീവാത്മാവ്‌) ഭോഗ്യ (ജഡവസ്തു)വും 
ആകുന്നു. ഈ രണ്ടിന്റെയും പ്രേരകനായ ഈശ്വരനെ അറി 
യുമ്പോള്‍ എല്ലാം മനസ്സിലാക്കുന്നു. പിന്നെ യാതൊന്നും അറി 
യേണ്ടതായിട്ടവശേഷിക്കുന്നില്ല. യാതൊരുത്തന്റെ ഈ മൂന്നു 
ഭേദങ്ങളേയും വിവരിച്ചിരിക്കുന്നുവോ അവ തന്നെ സമഗ്രമായ 
ബ്രഹ്മമാകുന്നു. അതായത്‌ ജഡ്രപകൃതിയും ചേതനാത്മാവും 
അവ രണ്ടിന്റെയും ആധാരവും നിയാമകനുമായ പരമാ 
ത്മാവും ഇവ മൂന്നും (ബ്രഹ്മത്തിന്റെ രൂപങ്ങള്‍ തന്നെയാകുന്നു. 


സംബന്ധം - പറയപ്പെട്ട ജേഞയതത്വത്തെ അറിയുന്നതിനുള്ള 


ഉപായത്തെ വിവരിക്കുന്നു - 


13. വഹ്നേര്‍യഥാ യോനിഗതസ്യ മൂര്‍ത്തിര്‍- 
ന ദൃശ്യതേ നൈവ ച ലിങ്ഗനാശഃ 
സ ഭൂയ ഏവേന്ധനയോനി ഗൃഹ്യ 


സ്തദ്വോഭയം വൈ പ്രണവേന ദേഹേ. 


എപ്രകാരം തന്റെ യോനി അതായത്‌ പ്രകടമായിട്ടുളള 
സ്ഥാനവിശേഷമായ ഇന്ധനങ്ങളില്‍ സ്ഥിതിചെയ്യുന്ന അഗ്നി 
യുടെ രൂപംപോലെ കാണപ്പെടുന്നില്ല. എന്നാല്‍ ഇക്കാരണ 
ത്താല്‍ അഗ്നിയില്ലെന്നു കരുതുന്നില്ല. എന്നാല്‍ ഇക്കാരണ 
ത്താല്‍ അഗ്നിയില്ലെന്നു കരുതുന്നില്ല. തീര്‍ച്ചയായും അതു 
ണ്ടെന്നു അംഗീകരിച്ചു കൊണ്ട്‌ അരണി (ഉരച്ചു തീയുണ്ടാക്കുന്ന 
തടിക്കഷണങ്ങള്‍) മഥനം ചെയ്തുകഴിയുമ്പോള്‍ ഇന്ധനരൂപ 
മാകുന്ന തന്റെ സ്ഥാനത്തുനിന്ന്‌ അതിനു വീണ്ടും ജ്വലിച്ചുയ 
രുവാന്‍ കഴിയുന്നു. അതുപോലെതന്നെ ഉപര്യക്തമായ ജീവാ 
ത്മാവും പരമാത്മാവും ഹൃദയരൂപമാകുന്നു. തങ്ങളുടെ 
സ്ഥാനത്ത്‌ ഒളിച്ചുവസിച്ചിട്ട്‌ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നു. 
എന്നാല്‍ “ഓം” എന്നുള്ള ജപം വഴിയായി സാധന ചെയ്തുക 
ഴിഞ്ഞാല്‍ ശരീരത്തില്‍ത്തന്നെ ഇതിന്റെ സാക്ഷാത്ക്കാരം 


ഉണ്ടാകുന്നു. 


14. സ്വദേഹമരണിം കൃത്വാ പ്രണവം K 
ചോത്തരാരണിം. 


ധ്യാനനിര്‍മഥനാഭ്യാസാദ്‌ ദേവം 
പശ്യേന്നിഗൂഡവത്‌. 


അഗ്നിയെ പ്രകടമാക്കുന്നതിനു രണ്ട്‌ അരണിത്തടികളെ 
കൂട്ടിയുരയ്ക്കുന്നതുപോലെതന്നെ തന്റെ ശരീരത്തില്‍ പരമപു 
രുഷനായ പരമാത്മാവിനെ പ്രാപിക്കുന്നതിനു വേണ്ടി ശരീരത്തെ 
അടിയില്‍ വെയ്ക്കപ്പെടുന്ന തടിയാക്കി മാറ്റുകയും ഓങ്കാ 
രത്തെ മുകളിലെ തടിയായി മാറ്റുകയും വേണം. അതായത്‌ 
ശരീരത്തെ അടിത്തടിയായി സ്വഭാവത്തോടുകൂടി നിശ്ചലമാക്കി 
ക്കൊണ്ടു മുകളിലത്തെ തടിക്കുതുല്യം ഓംകാരത്തെ ശബ്ദം 
വഴിയായി ജപിക്കുകയും മനസ്സാല്‍ അതിന്റെ അര്‍ത്ഥരൂപമായ 
പമരാത്മാവിനെ നിരന്തരം ചിന്തിക്കുകയും വേണം. ഇപ്രകാര 
മുള്ള ഈ മഥനരൂപമാകുന്ന ധ്യാനസ്വരൂപാഭ്യാസത്താല്‍ 
സാധകന്‍ വിറകില്‍ ഒളിഞ്ഞിരിക്കുന്ന അഗ്നിക്കുതുല്യം തന്റെ 
ഹൃദയത്തില്‍ ഒളിഞ്ഞിരിക്കുന്ന പരമദേവ പരമേശ്വരനെ 
ഓര്‍ക്കണം - പ്രത്യക്ഷമാക്കണം. 


15. തിലേഷു തൈലം ദധനീവ സര്‍പ്പി- 
രാപഃ സ്റോതഃ സ്വരണീഷു ചാഗ്നിഃ 
ഏവമാത്മാ/ത്മനി ഗൃഹ്യതേ/ സൌ 


സത്യേനൈനം തപസാ യോ/ നു പശ്യതി. 


എപ്രകാരം എള്ളില്‍ എണ്ണയും തൈരില്‍ വെണ്ണയും ഉണ 
ങ്ങിവരണ്ട നദിയുടെ ഉള്ളിലുള്ള ഉറവില്‍ ജലവും അരണിത്ത 
ടിയില്‍ അഗ്നിയും ഒളിഞ്ഞിരിക്കുന്നുവോ അതേപ്രകാരം തന്നെ 
പരമാത്മാവ്‌ നമ്മുടെ ഹൃദയരൂപമാകുന്ന ഗുഹയില്‍ ഒളിഞ്ഞി 
രിക്കുന്നു. എപ്രകാരം അതാതുസ്ഥാനങ്ങളില്‍ ഒളിഞ്ഞിരി 
ക്കുന്ന തൈലാദികളെ അവയ്ക്കു പറഞ്ഞിട്ടുള്ള ഉപായങ്ങളാല്‍ 
ഉപലബ്ധമാക്കുവാന്‍ കഴിയുന്നുവോ അതേപ്രകാരം ഏതെ 
ങ്കിലും സാധകന്‍ വിഷയങ്ങളില്‍ വിരക്തനായിട്ട്‌ സദാചാര 
നിരതനായി, സതൃഭാഷണം, സദാചാരം എന്നീ തപസ്യവഴി 
യായി സാധനകള്‍ അനുഷ്ഠിച്ചുകൊണ്ട്‌ മുകളില്‍ പറഞ്ഞി 
ട്ടുള്ള രീതിയില്‍ അദ്ദേഹത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടു 
വസിക്കുന്നു. അവ വഴിയായി അവനു പരമാത്മാവിനെ പ്രാപി 
ക്കുവാന്‍ കഴിയുന്നു. 


16. സര്‍വ്വവ്യാപിനമാത്മാനം ക്ഷീരേ 
സര്‍പ്പിരിവാര്‍പ്പിതം 


ആത്മവിദ്യാതപോമൂലം തദ്‌ ബ്രഹ്മോപ 
നിഷത്‌ പരം. 


തദ്ബ്രഹ്മോപനിഷത്‌ പരം. 


ആത്മവിദ്യയും തപവും അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനുള്ള 
മൂലസാധനയാകുന്നു. യാതൊന്ന്‌ പാലില്‍ നൈയ്ക്കുതുല്യം 
സര്‍വ്വത്ര പരിപൂര്‍ണ്ണമായിരിക്കുന്നുവോ സര്‍വ്വാന്തര്യാമിയായ 
ആ പരമാത്മാവിനെ മുകളില്‍ പറഞ്ഞിരിക്കുന്ന ആ സാധകന്‍ 
മനസ്സിലാക്കുന്നു. “അദ്ദേഹം തന്നെയാകുന്നു ഉപനിഷ 
ത്തുക്കളില്‍ വര്‍ണ്ണിക്കപ്പെട്ടിരിക്കുന്ന പരമ തത്വമായ ബ്രഹ്മം 


P 


അന്തിമവാക്യത്തെ പനരാവര്‍ത്തിക്കുന്നത്‌ അദ്ധ്യായത്തിന്റെ 
സമാപ്തിയെ സൂചിപ്പിക്കുന്നതിനുവേണ്ടിയാകുന്നു. 


ദ്വിതീയാദ്ധ്യായം 


സംബന്ധം - ആദ്യത്തെ അധ്യായത്തില്‍ പരമദേവനായ പര 
മാത്മാവിന്റെ സാക്ഷാത്ക്കാരത്തിനുള്ള പ്രധാനേപായമായി 
ധ്യാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ ധ്യാനത്തിന്റെ പ്രക്രിയ 
മനസ്സിലാക്കുന്നതിന്‌ ഈ രണ്ടാമതദ്ധ്യായം ആരംഭിക്കുന്നു. 
ഇതില്‍ ആദ്യമായി ധ്യാനത്തിന്റെ സിദ്ധിക്കുവേണ്ടിയുള്ള 
അഞ്ചു മന്ത്രങ്ങളില്‍ പരമേശ്വരനോടു പ്രാര്‍ത്ഥിക്കേണ്ട പ്രകാ 
രങ്ങളെ വിവരിക്കുന്നു. 


1. യുഞ്ജാനഃ പ്രഥമം മനസ്തത്വായ 
സവിതാ ധിയഃ 


അഗ്നേര്‍ ജ്യോതിര്‍നിചായ്യ പൃഥിവ്യാ അധ്യാഭരത. 


അഖിലത്തേയും സൃഷ്ടിച്ച പരമാത്മാവ്‌ ആദ്യമായി 
നമ്മുടെ മനസ്സിന്റേയും ബുദ്ധിയുടേയും വൃത്തികളുടെ തത്വ 
പ്രാപ്തിക്കു വേണ്ടി തന്റേതായ ദിവ്യസ്വരൂപത്തില്‍ രൂപപ്പെടു 
ത്തുകയും അഗ്നി മുതലായ ഇന്ദ്രിയാഭിമാനികളായ ദേവ 
തകളെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമര്‍ത്ഥ്യ 
ത്തെ ദൃഷ്ടിയില്‍ കണ്ടുകൊണ്ട്‌ ബാഹ്യ വിഷയങ്ങളില്‍ നിന്നും 
പിന്‍വലിച്ച്‌ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രകാശം ബാഹ്യമായി 
നഷ്ടപ്പെടാതെ ബുദ്ധിക്കും മനസ്സിനും സഹായകമായിരിക്കു 
ന്നതിന്‌ ഇന്ദ്രിയങ്ങളില്‍ നിക്ഷേപിച്ചു. 


2. യുക്തേന മനസാ വയം ദേവസ്യ 
സവിതുഃ സവേ. 


സുവര്‍ഗ്ലേയായ ശക്ത്യാ. 


നമ്മളെല്ലാം അഖിലത്തേയും സൃഷ്ടിച്ച പരമദേവനായ പര 
മദേവന്റെ ആരാധനാരൂപമായ യജ്ഞത്തില്‍ മുഴുകിയ മനസ്സു 
വഴിയായി പരമാനന്ദപ്രാപ്തിക്കുവേണ്ടി പൂര്‍ണ്ണശക്തിയോടെ 
പ്രയത്നിക്കണം. അതായത്‌ നമ്മുടെ മനസ്സ്‌ നിരന്തരം ഭഗവദാ 
രാധനയില്‍ മുഴുകുയും നാം ഭഗവത്‌ പ്രാപ്തിയില്‍നിന്നും ജന്യ 
മാകുന്ന പരമാനന്ദത്തിന്റെ അനുഭൂതിക്കു വേണ്ടി പൂര്‍ണ്ണശക്തി 
യോടുകൂടി പ്രയന്തിക്കുകയും ചെയ്യണം. 


3. യുക്ത്വായ മനസാ ദേവാന്‍ സുവര്യതോ 
ധിയാ ദിവം 


ബൃഹജേജ്യാതിഃ കരിഷ്യതഃ സവിതാ 
പ്രസുവാതി താന്‍. 


അഖിലത്തിന്റെയും (സഷ്ടാവായിരിക്കുന്ന ആ 
പരമേശ്വരന്‍ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാ 
നദേവതകളെയും സ്വര്‍ഗ്ലാദിലോകങ്ങളിലും ആകാശത്തിലും 
സഞ്ചരിക്കുന്ന വലിയ പ്രകാശം വ്യാപിപ്പിക്കുന്നവയേയും 
നമ്മുടെ മനസ്സോടും ബുദ്ധിയോടും സംയുക്തമാക്കിയിട്ട്‌ 
നമുക്കു പ്രകാശം പ്രദാനം ചെയ്യുന്നതിനു പ്രേരണ നല്‍കി. 
തല്‍ക്കാരണം കൊണ്ടു നാം പരമേശ്വരനെ സാക്ഷാത്ക്കരി 


ക്കുന്നതിനുള്ള ധ്യാനത്തില്‍ സമര്‍ത്ഥരായിത്തീരുന്നു. നമ്മുടെ 
മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും (പ്രകാശം വ്യാപിപ്പിച്ചു 
കൊണ്ടിരിക്കും. നിദ്ര, അലസത, അകര്‍മ്മണ്യത മുതലായ 
ദോഷങ്ങള്‍ നമ്മുടെ ധ്യാനത്തില്‍ വിഘ്നം ഉണ്ടാക്കാതിരി 
ക്കട്ടെ. 


4. യുഞ്ജതേ മന ഉത യുഞ്ജതേ ധിയോ 
വിപ്രാ വിപ്രസ്യ ബൃഹതോ വിപശ്ചിതഃ 
വിഹോത്രാ ദധേ വയുനാവിദേക 


ഇന്മഹീ ദേവസ്യ സവിതുഃ പരിഷ്ടുതിഃ. 


ശ്രേഷ്ഠബുദ്ധിയോടുകൂടിയ ബ്രാഹ്മണാദികളായ അധികാ 
രികള്‍ തങ്ങളുടെ മനസ്സിനെ യാതൊരു പരബ്രഹ്മപരമാത്മാവില്‍ 
ചേര്‍ക്കുന്നുവോ അതുപോലെ തങ്ങളുടെ എല്ലാ പ്രകാരത്തി 
ലുമുള്ള ബുദ്ധിയുടെ ആസ്തിക്യത്തെ നിയുക്തമാക്കുന്നു 
വവോ യാതൊരുത്തന്‍ അഗ്നി ഹോത്രാദിശുഭകര്‍മ്മങ്ങളുടെ 
വിധാനം ചെയ്യുന്നുവോ യാതൊരുത്തന്‍ ജഗത്തിന്റെ വിചാര 
ങ്ങളെ അറിയുന്നവനും ഏകനും അദ്വിതീയനും ആയിരിക്കു 
ന്നുവോ അങ്ങനെയുള്ള മഹാനും സര്‍വ്വവ്യാപിയും സര്‍വ്വ 
ജ്ഞനും അഖിലത്തിന്റെയും ഉല്‍പ്പാദകനുമായ പരമദേവപര 
മേശ്വരനെ നാം അവശ്യം പരിപൂര്‍ണ്ണമായി സ്തുതിക്കണം. 


5. യുജേ വാം ബ്രഹ്മ പൂര്‍വ്യം നമോഭിര്‍- 
വി ശ്ലോക ഏതു പഥ്യേവ സൂരേഃ. 
ശൃണ്ഡന്തു വിശ്വേ അമൃതസ്യ പുത്രാ 


ആ യേ ധാമാനി ദിവ്യാനി തസ്ഥുഃ. 


അല്ലയോ മനസ്സേ, ബുദ്ധി, ഞാന്‍ നിങ്ങള്‍ രണ്ടു പേരു 
ടേയും സ്വാമിയും അഖിലജഗത്തിന്റെ ആദികാരണവുമായ പര 
ബ്രഹ്മ പരമാത്മാവിനെ തുടര്‍ച്ചയായി നമസ്കരിച്ചുകൊണ്ട്‌ 
വിനയപൂര്‍വ്വം അദ്ദേഹത്തിന്റെ ശരണത്തില്‍ ചെന്ന്‌ അദ്ദേഹ 
ത്തില്‍ സംലഗ്നനായിത്തീരുന്നു. എന്നാല്‍ ഗാനം ചെയ്യപ്പെട്ട 
പരമേശ്വരന്റെ മഹിമാവര്‍ണ്ണനം വിദ്വാന്മാരുടെ കീർത്തിക്കു 
തുല്യം ലോകത്തില്‍ വ്യാപിക്കട്ടെ. അതിനെ ദിവ്യലോകങ്ങളില്‍ 
നിവസിക്കുന്ന അവിനാശിയായ പരമാത്മാവിന്റെ എല്ലാ പുത്ര 
ന്മാരും നല്ലതുപോലെ ശ്രവിക്കട്ടെ. 


സംബന്ധം - ധ്യാനത്തിനു വേണ്ടി പരമാത്മാവിനോടു പ്രാര്‍ത്ഥി 
ക്കുന്നതിനുള്ള പ്രകാരങ്ങളെ പറഞ്ഞ ശേഷം ഇനി ആറാംമന്ത്ര 
ത്തില്‍ ആ ധ്യാനത്തിന്റെ സ്ഥിതിയെ വര്‍ണ്ണിക്കുകയും ഏഴാം 
മന്ത്രത്തില്‍ മനുഷ്യനെ ആ ധ്യാനത്തില്‍ വ്യാപൃതനാക്കുന്ന 
തിനു നിര്‍ദ്ദേശം നല്‍കുകയും ചെയ്യുന്നു. 


6. അഗ്നിര്‍യത്രാഭിമഥ്യതേ വായൂര്‍യ്രതാധിരുധ്യതേ 
സോമോ യത്രാതിരിച്യതേ തത്ര സംജായതേ മനഃ. 


യാതൊരുവസ്ഥയില്‍ അഗ്നിയുണ്ടാക്കുന്നതിനുവേണ്ടി 
അരണിത്തടികള്‍മൂലം മഥനം നടത്തുന്നതുപോലെ അഗ്നി 
സ്ഥാനീയമായ പരമാത്മാവിനെ പ്രാപിക്കുന്ന തിനുവേണ്ടി ആദ്യ 
മന്ത്രങ്ങളില്‍ പറഞ്ഞിരിക്കുന്ന രീതിയോടുകൂടി ശരീരത്തെ അടി 
യിലത്തെ അരണിത്തടിയായും ഓംകാരത്തെ മുകളിലത്തെ 
അരണിയായും കല്‍പിച്ചിട്ട്‌ അതിന്റെ ജപവും അതിന്റെ 


അര്‍ത്ഥരുപമായ പരമാത്മാവിന്റെ നിരന്തരമായുള്ള ചിന്താരു 
പവും കൊണ്ട്‌ മഥനം നടത്തപ്പെടുന്നു. എവിടെ പ്രാണവായു 
വിനെ വിധിപൂര്‍വ്വം നന്നായിട്ട്‌ നിരോധിക്കുന്നുവോ എവിടെ 
ആനന്ദരൂപമായ സോമരസം അത്യധികമായി പ്രകടമാക്കു 
ന്നുവോ ആ ധ്യാനാവസ്ഥയില്‍ മനുഷ്യന്റെ മനസ്സ്‌ സര്‍വ്വഥാ 
വിശുദ്ധമായിത്തീരുന്നു. 


7. സവിത്രാ പ്രസവേന ജൂഷേത ബ്രഹ്മ പൂര്‍വ്യം. 


തത്ര യോനിം കൃണവസേ നഹിതേ 
പൂര്‍വ്വമക്ഷിപത്‌. 


അല്ലയോ സാധക, അഖില ബ്രഹ്മാണ്ഡത്തിന്റെ ഉല്പാദ 
കനും സര്‍വ്വാന്തര്യാമിയുമായ പരമേശ്വരന്റെ പ്രേരണയാല്‍ 
അതായത്‌ മുകളില്‍ പറഞ്ഞിരിക്കുന്ന രീതിയില്‍ അദ്ദേഹത്തെ 
സ്തുതിച്ചുകൊണ്ട്‌ അദ്ദേഹത്തില്‍നിന്ന്‌ അനുമതി പ്രാപിച്ചു 
കൊണ്ട്‌ നിങ്ങള്‍ ആ ആദിപരബ്രമപരമാത്മാവിനെത്തന്നെ 
സേവനം (സമാരാധന) ചെയ്യണം. ആ പരമേശ്വരനില്‍ത്തന്നെ 
ആശ്രയം പ്രാപിക്കണം. അദ്ദേഹത്തില്‍ ശരണം॥പാപിച്ചിട്ട്‌ 
അദ്ദേഹത്തില്‍ത്തന്നെ സ്വയം വിലീനമായിത്തീരണം. ഇപ്ര 
കാരം പ്രവര്‍ത്തിച്ചാല്‍, നിങ്ങള്‍ മുന്‍പുമുതലേ ചെയ്യപ്പെട്ടിട്ടുള്ള 
എല്ലാ സഞ്ചിതകര്‍മ്മങ്ങളും വിഘ്നകാരിയായിത്തീരുന്നില്ല, 
ബന്ധനരൂപമായിത്തീരുന്നില്ല. 


സംബന്ധം - ധ്യാനയോഗത്തിന്റെ സാധന അനുഷ്ഠിക്കുന്ന 
വര്‍ എപ്രകാരം ഇരിക്കണം, എങ്ങനെ ധ്യാനിക്കണം. ഈ വിഷ 
യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു - 


8. ത്രിരുന്നതം സ്ഥാപ്യ സമം ശരീരം 
ഹൃദീന്ദ്രിയാണി മനസാ സംനിവേശ്യ. 
ബ്രഹ്മോഡുപേന പ്രതരേത വിദ്വാന്‍ 


സ്രോതാംസി സര്‍വ്വാണി ഭയാവഹാനി. 


യാതൊരുത്തന്‍ ധ്യാനയോഗത്തിന്റെ സാധന അനുഷ്ഠി 
ക്കുന്നുവോ ആ ബുദ്ധിമാനായ സാധകന്‍ ശിരസ്സ്‌, ഗളം, 
മാര്‍വ്വിടം ഇവയെ ഉയര്‍ത്തിനിര്‍ത്തട്ടെ, അതുപോലെ ശരീ 
രത്തെ നേരെയും സ്ഥിരമായും വയ്ക്കട്ടെ. എന്തുകൊണ്ടെ 
ന്നാല്‍ ശരീരത്തെ നേരെയും സ്ഥിരമായും വയ്ക്കട്ടെ. എന്തു 
കൊണ്ടെന്നാല്‍ ശരീരത്തെ നേരെയും സ്ഥിരമായും നിർത്താ 
തെയും ശിരസ്സും ഗളവും വക്ഷസ്ഥലവും ഉയര്‍ത്താതെയും 
ഇരുന്നാല്‍ ആലസ്യവും നിദ്രയും മറ്റുമായുള്ള വിഘ്നങ്ങള്‍ 
വന്നുഭവിക്കുന്നു. അതിനാല്‍ ഈ വിഘ്നങ്ങളില്‍നിന്നും രക്ഷ 
പെടുന്നതിനു മേല്‍പ്പറഞ്ഞ പ്രകാരത്തില്‍ ഇരിക്കണം. ഇതിനു 
ശേഷം എല്ലാ ഇന്ദ്രിയങ്ങളേയും ബാഹ്യവിഷയങ്ങളില്‍നിന്നും 
മാറ്റിയിട്ട്‌ മനസ്സിനാല്‍ അവയെ ഹൃദയത്തില്‍ നിരോധിച്ചു 
നിര്‍ത്തണം. പിന്നെ ഓംകാരരൂപമാകുന്ന നാകയുടെ ആശ്ര 
യത്തോടുകൂടി അതായത്‌ ഓംകാരത്തിന്റെ ജപത്തോടും 
അതിന്റെ വാച്യമായ പര്രബഹ്മ പരമാത്മാവിന്റെ ധ്യാനത്തോ 
ടുംകൂടി എല്ലാ ഭയാനകങ്ങളായ പ്രവാഹങ്ങളേയും തരണം 
ചെയ്ത്‌ അക്കരെ എത്തിച്ചേരണം. നാനായോനികളില്‍ നിന്നും 
സമ്പാദിച്ചിട്ടുള്ള എത്രയോ വാസനകളുണ്ട്‌. അവയെല്ലാം ജന 
നമരണ രൂപങ്ങളാകുന്ന ഭയം ജനിപ്പിക്കുന്ന പ്രവാഹങ്ങളാകു 


ന്നു. ഇവയെല്ലാത്തിനെയും ത്യജിച്ചിട്ട്‌ യ 
യുള്ള അമരപദത്തെ പ്രാപിക്കണം. 


9. പ്രാണാന്‍ പ്രപീഡ്യേഹ സംയുക്തചേഷ്ടഃ 
ക്ഷീണേ പ്രാണേ നാസികയോച്്സീത. 
ദൃഷ്ടാശ്വയുക്തമിവ വാഹമേനം 


വിദ്വാന്‍ മനോ ധാരയേതാപ്രമത്തഃ. 


വിദ്വാനായ സാധകന്‍ ഈ ജ്ഞാനയോഗ സാധനയ്ക്കു 
വേണ്ടി ആഹാരാദികളായ എല്ലാ പ്രവൃത്തികളേയും യഥാ 
യോഗ്യം ചെയ്തുകൊണ്ടിരിക്കണം. അവയെ ധ്യാനയോഗത്തി 
നുപയുക്തങ്ങളാക്കിത്തീര്‍ക്കണം. യോഗശാസ്ത്രത്തിന്റെ വിധി 
പ്രകാരം പ്രാണയാമം ചെയ്തുചെയ്ത്‌ പ്രാണന്‍ അത്യന്തം 
സൂക്ഷ്മമായിത്തീരുമ്പോള്‍ നാസികളില്‍ക്കൂടി അതിനെ വെളി 
യിലേക്കു തള്ളിക്കളയണം. അതിനുശേഷം ദുഷ്ടാശ്വങ്ങളാല്‍ 
പൂട്ടപ്പെട്ട രഥത്തെ സമര്‍ത്ഥനായ സാരഥി എപ്രകാരം അതി 
ശ്രദ്ധയോടുകൂടി നയിച്ചുകൊണ്ടു സുരക്ഷിതമാര്‍ഗ്ഗത്തില്‍ക്കൂടി 
കൊണ്ടുപോകുന്നുവോ അതു പോലെതന്നെ സാധകനും തന്റെ 
മനസ്സിനെ ശ്രദ്ധയോടുകൂടി തന്റെ സ്വാധീനവലയത്തില്‍ സുര 
ക്ഷിതമാക്കി നിര്‍ത്തണം. അങ്ങനെയാണെങ്കില്‍ യോഗസാധ 
നയിൽ യാതൊരുവിധമായ വിഘ്നങ്ങളും സംഭവിക്കാതെ 
അവന്‍ പരമാത്മാവിന്റെ പ്രതിരുപലക്ഷ്യത്തില്‍ എത്തുകയും 


ചെയ്യും. 


സംബന്ധം - പരബ്രഹ്മ പരമാത്മാവില്‍ മനസ്സിനെ ലയിപ്പിക്കു 
ന്നതിന്‌ എങ്ങനെയുള്ള സ്ഥാനത്ത്‌ എങ്ങനെയുള്ള ഭൂമിയില്‍ 
ഇരുന്നു സാധന നടത്തണം എന്നതിനെ വിവരിക്കുന്നു. 


10. സമേ ശുച ശര്‍ക്കരാവഹ്നിവാലുകാ 
വിവര്‍ജ്ജിതേ ശബ്ദജലാശ്രയാദിഭിഃ. 
മനോ/നുകൂലേ ന തു ചക്ഷുപീഡനേ 


ഗുഹ ാനിവാതാശ്രയണേ പ്രയോജയേത്‌. 


ഇവിടെ ധ്യാനയോഗത്തിനുപയുക്തമായ സ്ഥാനത്തെ 
വര്‍ണ്ണിക്കുന്നു. ധ്യാനയോഗത്തിന്റെ സാധനയനുഷ്ഠിക്കുന്ന 
സാധകന്‍ സമനിരപ്പോടുകൂടിയ ഭൂമിയും നിമ്നോന്നതങ്ങള 
ല്ലാത്തതും വളവുതിരിവില്ലാത്തതും എല്ലാ പ്രകാരത്തിലും 
വൃത്തിയുള്ളതും സ്വാഭാവികമായി പവിത്രതയോടുകൂടിയതും 
ദേവാലയം, തീര്‍ത്ഥസ്ഥാനം ആദിയായവപോലെ ചപ്പുചവറും 
ചരല്‍ക്കല്ലുകളും ഇല്ലാത്തതും അഗ്നിയുടേയും വെയിലി 
ന്റെയും ചൂടില്ലാത്തതും മനസ്സിനെ ഇളക്കുന്ന ശബ്ദകോലാ 
ഹലങ്ങളില്ലാത്തതും കോലാഹലത്തിന്റെ പൂര്‍ണ്ണമായ അഭാവ 
മുണ്ടായിരിക്കുന്നതും ആവശ്യത്തിനു ജലം ലഭിക്കുന്നതും 
എന്നാല്‍ വളരെയധികം ആളുകള്‍ വരികയും പോകയും 
ചെയ്യുന്ന ജലാശയംപോലെ അല്ലാതിരിക്കുന്നതും ശരീരരക്ഷ 
യ്ക്കുപയുക്തമായ ആശ്രയത്തോടുകൂടിയതും എന്നാല്‍ ധര്‍മ്മ 
ശാലപോലെ അസംഖ്യം ആളുകള്‍ വരികയും പോകയും 
ചെയ്യാതിരിക്കുന്നതുമായ ഇടം ആയിരിക്കണം സാധന ചെയ്യു 
ന്നതിനു തെരഞ്ഞെടുക്കേണ്ടത്‌. 


സംബന്ധം - യോഗാഭ്യാസം നടത്തുന്ന സാധകന്റെ സാധന 


D 


ശരിയോ തെറ്റോ എന്നറിയുന്നതിനുള്ള ഉപായം പറയുന്നു. 


1. നീഹാരധു മാര്‍ക്കാനിലാനലാനാം 
ഖദ്യോതവിദ്യുത്സ്ഫടികശസീനാം. 
ഏതാനി രൂപാണി പുരസ്സുരാണി 


ബ്രഹ്മണ്യഭിവ്യക്തികരാണി യോഗേ. 


സാധകന്‍ പരബ്രഹ്മ പരമാത്മാവിന്റെ പ്രാപ്തിക്കുവേണ്ടി 
ധ്യാനയോഗത്തിന്റെ സാധനയാരംഭിക്കുമ്പോള്‍ അവന്‌ തന്റെ 
മുമ്പില്‍ ചിലപ്പോള്‍ മൂടല്‍മഞ്ഞിനു തുല്യമായ രുപം അനുഭ 
വപ്പെടുന്നു. ചിലപ്പോള്‍ പുകപോലെ കാണപ്പെടുന്നു. ചില 
പ്പോള്‍ സൂര്യനെപ്പോലെ പ്രകാശം സര്‍വ്വത്ര പരിപൂര്‍ണ്ണമായി 
കാണപ്പെടുന്നു. ചിലപ്പോള്‍ നിശ്ചലമായ വായുവിനെപ്പോലെ 
നിരാകാരരൂപം അനുഭവത്തില്‍ വരുന്നു. ചിലപ്പോള്‍ അഗ്നിക്കു 
സദൃശമായ തേജസ്സോടുകൂടി കാണപ്പെടുന്നു. ചില സമയം 
മിന്നാമിനുങ്ങിനു സദൃശം മിന്നിമിന്നിമായുന്നതായി തോന്നു 
ന്നു. ചിലപ്പോള്‍ ഇടിമിന്നലിനുതുല്യം കണ്ണഞ്ചിപ്പിക്കുന്ന 
പ്രകാശം ജനിപ്പിക്കുന്നതായി ദൃഷ്ടിഗോചരമാകുന്നു. ചില 
പ്പോള്‍ സ്ഫടികമണിക്കു സദൃശമായ ഉജ്ജ്വലരുപം കാഴ്ച 
യില്‍പ്പെടുന്നു. ചിലപ്പോള്‍ ചന്ദ്രനുതുല്യം ശീതളപ്രകാശം പ്രസ 
രിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. ഇവയും അതു 
പോലെ മറ്റനേകം ദൃശ്യങ്ങളും യോഗസാധനയുടെ ഉന്നതിയെ 
ദ്യോതിപ്പിക്കുന്നവയാകുന്നു. ഇവയില്‍നിന്നും സാധകന്റെ 
ധ്യാനം ശരിയായിരിക്കുന്നു എന്നു മനസ്സിലാക്കുന്നു. 


12. പൃഥ്യപ്തേജോ/നിലഖേ സമുത്ഥിതേ 
പഞ്ചാത്മകേ യോഗഗുണേ പ്രവൃത്തേ 
ന തസ്യ രോഗോ ന ജരാ ന മൃത്യുഃ 


പ്രാപ്തസ്യ യോഗാഗ്നിമയം ശരീരം. 


ധ്യാനയോഗത്തിന്റെ സാധന ചെയ്തുചെയ്ത്‌ പൃഥ്വി, ജലം, 
തേജസ്സ്‌, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളുടെ 
ഉത്ഥാനം സംഭവിക്കുമ്പോള്‍ അതായത്‌ ഈ സാധകന്‍ പഞ്ചമ 
ഹാഭൂതങ്ങളുടെമേല്‍ അധികാരം പ്രാപിച്ചുകഴിയുമ്പോള്‍ ഈ 
പഞ്ചമഹാഭൂതങ്ങളുമായി സംബന്ധം പുലര്‍ത്തുന്ന യോഗവി 
ഷയങ്ങളായ അഞ്ചുസിദ്ധികളും പ്രകടമാവുകയും ചെയ്യു 
മ്പോള്‍ യോഗാഗ്നിമയമായ ശരീരത്തെ പ്രാപിച്ചിട്ടുള്ള ആ 
യോഗിയുടെ ശരീരത്തില്‍ രോഗമുണ്ടാകുന്നില്ല, വാര്‍ദ്ധക്യവു 
മുണ്ടാകുന്നില്ല. അവനു മൃത്യുവുമുണ്ടാകുന്നില്ല. അവന്റെ 
ഇച്ഛക്കു വിരുദ്ധമായി അവന്റെ ശരീരം നശിക്കുന്നില്ല. 
13. ലഘുത്വമാരോഗ്യമലോലുപത്വം 
വര്‍ണ്ണരപസാദം സ്വരസൌഷ്ഠവം ച. 
ഗന്ധഃ ശുഭോ മൂത്രപുരീഷമല്പം 
യോഗ്രപവൃത്തിം പ്രഥമാം വദന്തി. 
ഭൂതങ്ങളുടെമേല്‍ വിജയം കൈവരിച്ചിട്ടുളള യോഗികളില്‍ 
പൂര്‍വവവോക്തശക്തികളെക്കൂടാതെ മറ്റു ശക്തികളും വന്നു 
ചേരുന്നു. ഉദാഹരണമായി: അവന്റെ ശരീരം ലാഘവത്തോടു 


കൂടിയതായിത്തീരുന്നു, ശരീരത്തില്‍ ഭാരത്തിന്റെയോ അഥവാ 
ആലസ്യത്തിന്റെയോ ഭാവം നിലനില്‍ക്കുന്നില്ല. അവന്‍ സദാ 


നീരോഗനായിക്കഴിയുന്നു. അവന്‍ ഒരിക്കലും യാതൊരു രോഗ 
വുമുണ്ടാകുന്നില്ല. ഭൌതിക വസ്തുക്കളിലുള്ള അവന്റെ 
ആസക്തി നഷ്ടമായിത്തീരുന്നു. ഏതെങ്കിലും ഭൌതിക വസ്തു 
അവന്റെ മുമ്പില്‍ വന്നാലും അവന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും 
അതിനാല്‍ ആകര്‍ഷിക്കപ്പെടുന്നില്ല. അവന്റെ ശരീരത്തിന്റെ 
വര്‍ണ്ണം ഉജ്ജ്വലമായിത്തീരുന്നു. സ്വരം അത്യന്തം മധുരവും 
സ്പഷ്ടവുമായിത്തീരുന്നു. ശരീരത്തില്‍ നിന്നും വളരെ നല്ല 
സുഗന്ധം പുറപ്പെട്ട്‌ നാലുപാടും പ്രസരിക്കുന്നു. മലവും 
മൂത്രവും വളരെ സ്വല്പമായ മാത്രയില്‍ ആകുവാന്‍ തുടങ്ങു 
ന്നു. ഇവയെല്ലാം യോഗമാര്‍ഗ്ഗത്തിന്റെ ്രാരംഭസിദ്ധികളാകു 
ന്നു. ഇങ്ങനെ യോഗികള്‍ പറയുന്നു. 


14. യഥൈവ വിംബം മൃദയോപലിപ്തം 
തേജോമയം ശ്രാജതേ തത്‌ സുധാന്തം. 
തദ്വാ// ത്മതത്വം പ്രസമീക്ഷ്യ ദേഹീ 


ഏകഃ കൃതാര്‍ഥോ ഭവതേ വീതശോകഃ. 


ഏതെങ്കിലും തേജോമയമായരത്നം മണ്ണില്‍ പുതഞ്ഞുപോ 
യതുകാരമം എപ്രകാരം ഒളിഞ്ഞിരിക്കുന്നുവോ അതിന്റെ 
അസല്‍ രൂപത്തില്‍ പ്രകടമാകാതിരിക്കുന്നുവോ അതിനെ മണ്ണ്‌ 
മുതലായവ മാറ്റം ചെയ്തു കഴുകിത്തുടച്ച്‌ വൃത്തിയാക്കിയെ 
ടുക്കുമ്പോള്‍ അത്‌ അസല്‍രൂപത്തില്‍ പ്രകാശിക്കുവാന്‍ 
തുടങ്ങുന്നു. അതേപ്രകാരം ഈ ജീവാത്മാവിന്റെ വാസ്തവിക 
സ്വരൂപം അത്യന്തസ്ധച്ഛമായിക്കഴിഞ്ഞാലും അനന്തജന്മങ്ങളില്‍ 
ചെയ്യപ്പെട്ട കര്‍മ്മങ്ങളുടെ സംസ്ക്കാരങ്ങളാല്‍ മലിനമായിരി 
ക്കുന്നതു കാരണം പ്രത്യക്ഷമായി പ്രകടമാകുന്നില്ല. എന്നാല്‍ 
ധ്യാനയോഗത്തിന്റെ സാധനവഴിയായി എല്ലാ അഴുക്കുക 
ളേയും കഴുകിയിട്ട്‌ ആത്മാവിന്റെ യഥാര്‍ത്ഥ സ്വരൂപത്തെ നല്ല 
തുപോലെ പ്രസ്പഷ്ടമാക്കുമ്പോള്‍ അത്‌ അസംഗമായിത്തീരു 
ന്നു. അതായത്‌ അവന്‍ ജഡപദാര്‍ത്ഥങ്ങളുമായി യാതൊരു 
സംയോഗമുണ്ടായിരുന്നുവോ, അതെല്ലാം നശിച്ചിട്ട്‌ അവന്‍ 
കൈവല്യാവസ്ഥയെ പ്രാപിക്കുന്നു. അതുപോലെ അവന്റെ 
എല്ലാപ്രകാരങ്ങളിലുമുള്ള ദുഃഖങ്ങളുടെ അവസാനം സംഭവി 
ച്ചിട്ട്‌ അവന്‍ തികച്ചും കൃതകൃത്യനായിത്തീരുന്നു. അവന്റെ 
മനുഷ്യജന്മം സാര്‍ത്ഥകമായി ഭവിക്കുന്നു. 


15. യദാ/ത്മതത്വേന തു ബ്രഹ്മതത്വം 
ദീപോപമേനേഹ യുക്തഃ പ്രപശ്യേത്‌. 
അജം ധ്രുവം സര്‍വതത്തൈര്‍വിശുദ്ധം 


ജ്ഞാത്വാ ദേവം മുച്യതേ സര്‍വപാശൈഃ. 


പിന്നീട്‌ ആയോഗി ഇതേ സ്ഥിതിയില്‍ ദീപദ്വാരാ ബ്രഹ്മതത്വസ 
ദൃശവും നിര്‍മ്മലപ്രകാശമയവുമായി പൂര്‍വ്വോക്തമായ ആത്മ 
തത്വം ശരിയായി ദര്‍ശിക്കുമ്പോള്‍ അതായത്‌ ആ പരബ്രഹ്മപര 
മാത്മാവിനെ പ്രത്യക്ഷമാക്കുമ്പോള്‍ ജന്മാദികളിലെ എല്ലാ വികാ 
രങ്ങളില്‍നിന്നും രഹിതനും അചലനും നിശ്ചിതനും അതു 
പോലെ സമസ്തതത്വങ്ങളോടും അസംഗനും സര്‍വ്വഥാ വിശു 
ദ്ധനുമായ പരമദേവനായ പരമാത്മാവിനെ തത്വത്തോടുകൂടി 
അറിഞ്ഞിട്ട്‌ എല്ലാവിധമായ ബന്ധനങ്ങളില്‍നിന്നും നിത്യമായി 
മോചിക്കപ്പെടുന്നു. 


2 


ഈ മന്ത്രത്തില്‍ ആത്മതത്വത്തില്‍ക്കൂടി ബ്രഹ്മതത്വത്തെ അറി 
യുന്നതിനുള്ള മാര്‍ഗ്ഗം പറഞ്ഞിട്ട്‌ പരമാത്മാവിന്റെ സാക്ഷാ 

ത്ക്കാരം മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍ വഴി സംഭവിക്കുവാന്‍ 

സാദ്ധ്യമല്ലെന്നുള്ള ഭാവം പ്രകടമാക്കുന്നു. ഇവയെല്ലാം അവിടം 
വരെ എത്തുന്നില്ല. ഏകമാത്രമായ ആ ആത്മതത്വദ്വാരാ തന്നെ 
അദ്ദേഹം പ്രത്യക്ഷമാകുന്നു. 


16. ഏഷ ഹ ദേവഃ പ്രദിഷോ/ന സർവാഃ 
പുര്‍വോ ഹ ജാതഃ സ ഉ ഗര്‍ഭേ അന്തഃ 
സ ഏവ ജാതഃ സ ജനിഷ്യമാണഃ 


പ്രത്യങ്ജനാംസ്തിഷ്ഠതി സര്‍തോമുഖഃ. 


ഈ പരമദേവനായ ബ്രഹ്മം എല്ലാ ദിക്കുകളിലും അവാന്ത 
രദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്നു; അതായത്‌ എങ്ങും 
അദ്ദേഹം പരിപൂര്‍ണ്ണനാകുന്നു. പ്രപഞ്ചത്തില്‍ അദ്ദേഹം 
ഇല്ലാത്ത യാതൊരു സ്ഥാനവും ഇല്ല. പ്രസിദ്ധമായ പരബ്രഹ്മ 
പരമാത്മാവായി ഏറ്റവും ആദ്യമായി ഹിരണ്യഗര്‍ഭരൂപത്തില്‍ 
പ്രത്യക്ഷമായിരുന്നു. അദ്ദേഹം തന്നെ ഈ ബ്രഹ്മരൂപമായ ഗര്‍ഭ 
ത്തില്‍ അന്തര്യാമിയായി സ്ഥിതിചെയ്യുന്നു. അദ്ദേഹംതന്നെ 
ഈ സമയം ജഗത്തിന്റെ രൂപത്തില്‍ പ്രകടമാകുകയും ഭാവി 
യില്‍ അതായത്‌ പ്രളയത്തിനുശേഷമുള്ള സൃഷ്ടികാലത്തില്‍ 
വീണ്ടും പ്രകടമാകുവാന്‍ പോകുകയും ചെയ്യുന്നു. അദ്ദേഹം 
എല്ലാ ജീവികളുടേയും ഉള്ളില്‍ അന്തര്യാമി രൂപത്തില്‍ സ്ഥിതി 
ചെയ്യും അതുപോലെ എല്ലാ ഭാഗത്തേയ്ക്കും മുഖത്തോടുകൂ 
ടിയും അതായത്‌ എല്ലാത്തിനെയും എല്ലാഭാഗത്തുനിന്നും 
കണ്ടുകൊണ്ടും ഇരിക്കുന്നവനാകുന്നു. 

17. യോ ദേവോ അഗ്ന യോ അപ്സു 

യോ വിശ്വം ഭുവനമാവിവേശ 
യ ഓഷാധീഷു യോ വനസ്പതിഷു 
തസ്മൈ ദേവായ നമോ നമഃ. 

യാതൊരു സര്‍വ്വശക്തിമാനായ പരബ്രഹ്മ പരമദേവന്‍ 
അഗ്നിയില്‍ ആയിരിക്കുന്നുവോ യാതൊന്ന്‌ ജലത്തില്‍ ആകു 
ന്നുവോ, യാതൊന്നു സമസ്തലോകങ്ങളിലും അന്തര്യാമിയായ 
രൂപത്തോടുകൂടി പ്രവിഷ്ടമായിക്കൊണ്ടിരിക്കുന്നുവോ 
യാതൊന്ന്‌ ഈഷധികളിലും വനസ്പതികളിലും ആയിരിക്കു 
ന്നുവോ അതായത്‌ യാതൊന്നു സര്‍വ്വത്ര പരിപൂര്‍ണ്ണമായിരി 
ക്കുന്നുവോ യാതൊന്നിനെ അനേക്പരപകാരത്തല്‍ നേരത്തെ 
വര്‍ണ്ണിച്ചിരിക്കുന്നുവോ ആ പരമദേവനായ പരമേശ്വരനെ നമ 
സ്‌ക്കരിക്കുന്നു. അദ്ധ്യായത്തിന്റെ സമാപ്തിയെ സൂചിപ്പിക്കു 
ന്നതിന്‌ നമസ്കാരപദത്തെ ആവര്‍ത്തിച്ചിരിക്കുന്നു. 


തൃതീയാദ്ധ്യായം 


1. യ ഏകോ ജാലവാനീശത ഈശനീഭിഃ 
സര്‍വാംലോകാനീശത ഈശനീഭിഃ 
യ ഏവൈക ഉത്ഭവേ സംഭവേ ച 


യ ഏതദ്വിദുരമൃതാസ്തേ ഭവന്തി. 


യാതൊരുത്തന്‍ - അദ്വിതീയ പരമാത്മാവ്‌ ജലത്തെ el 
ച്ചിട്ട്‌ തന്റെ സ്വരൂപഭൂതമായ ശാസനാശക്തി വഴിയായി അതി 
ന്മേല്‍ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ അതുപോലെ വിവി 
ധങ്ങളായ ആ ശാസനാശക്തികള്‍വഴിയായി എല്ലാ ലോകങ്ങ 
ളേയും ലോകപാലന്മാരേയും യഥായോഗ്യം സഞ്ചാലനം 
ചെയ്തുകൊണ്ടിരിക്കുന്നുവോ യാതൊരത്തന്റെ ഭരണത്തില്‍ 
ഇവയെല്ലാം താന്താങ്ങളുടെ കര്‍ത്തവ്യങ്ങളെ നിയമപൂര്‍വ്വം 
പാലിച്ചുകൊണ്ടിരിക്കുന്നുവോ, അതുപോലെ യാതൊരുത്തന്‍ 
തനിയേതന്നെ മറ്റാരുടേയും സഹായം കൂടാതെ അഖിലലോ 
കത്തന്റെയും ഉല്‍പ്പത്തിയിലും അതിനെ വളര്‍ത്തുന്നതിലും 
സമര്‍ത്ഥനുമായിരിക്കുന്നുവോ ആ പരബ്രഹ്മപരമേശ്വരനെ 
യാതൊരു മഹാപുരുഷന്‍ തത്വത്തോടുകൂടി ഗ്രഹിക്കുന്നുവോ 
അദ്ദേഹം അമരനായിത്തീരുന്നു - ജനനമരണവലയില്‍നിന്നും 
നിത്യമായി മോചിക്കപ്പെടുന്നു. 


2. ഏകോ ഹി രുദ്രോ ന ദ്വിതീയായ തസ്ഥുര്‍- 
യ ഇമാം ലോകാനീശത ഈശനീഭിഃ 
പ്രത്യങ്ജനാംസ്തിഷ്ഠതി സഞ്ചുകോചാന്തകാലേ 


സംസൃജ്യ വിശ്വാ ഭുവനാനി ഗോപാഃ 


യാതൊരുത്തന്‍ തന്റെ സ്വരൂപഭൂതങ്ങളായ വിവിധശാസ 
നശക്തികള്‍ വഴിയായി എല്ലാ ലോകങ്ങളുടെമേലും ഭരണം 
നടത്തുന്നുവോ - അവയെ നിയമാനുസരമം നിയന്ത്രിച്ചുകൊ 
ണ്ടിരിക്കുന്നുവവോ ആ രുദ്രരൂപനായ പരമേശ്വരന്‍ ഏകന്‍ത 
ന്നെയാകുന്നു. അതായത്‌ ഈ വിശ്വത്തെ നിയന്ത്രിക്കുന്ന 
ശക്തികള്‍ അനേകം ഉണ്ടായിരുന്നാലും അവയെല്ലാം ഒരേ പര 
മേശ്വരന്റെ തന്നെയാകുന്നു, എന്നാല്‍ അദ്ദേഹത്തില്‍നിന്നും 
അഭിന്നമാകുന്നു. ഈ കാരണംകൊണ്ടുതന്നെ ജ്ഞാനികള്‍ ജഗ 
ത്തിന്റെ കാരണത്തെ നിശ്ചയിച്ചു സമയം മറ്റു യാതൊരു തത്വ 
ത്തേയും ആശ്രയിക്കാതിരുന്നു, ഏകപരബ്രഹ്മം തന്നെയാണ്‌ 
ജഗത്തിന്റെ കാരണമെന്ന്‌ എല്ലാവരും ഒരേ സ്വരത്തില്‍ നിശ്ച 
യിക്കുകതെന്നെ ചെയ്തു. ആ പരമാത്മാവ്‌ എല്ലാ ജിവികളു 
ടേയും ഉള്ളില്‍ അന്തര്യാമിരൂപത്തില്‍ സ്ഥിതിചെയ്യുന്നു. എല്ലാ 
ലോകങ്ങളേയും സൃഷ്ടിച്ച്‌ അവയെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 
പമരേശ്വരന്‍ പ്രളയകാലത്തല്‍ സ്വന്തമായിത്തന്നെ ഇവയെല്ലാം 
ഒന്നിച്ചുചേര്‍ക്കുന്നു. അതായത്‌ തന്നിലേക്കുതന്നെ വിലീനമാ 
ക്കുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ ഭിന്നഭിന്നരൂപങ്ങളിലുള്ള 
രൂപങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. 


3. വിസ്വതശ്ചക്ഷുരുത വിശ്വതോമുഖോ 

വിശ്വതോബാഹുരുത വിശ്വതസ്പാത്‌ 

സം ബാഹുഭ്യാം ധമതി സം പതത്രൈര്‍- 

ദ്യാവഭൂമി ജനയന്‍ ദേവ ഏകഃ. 

പരമദേവനായ ആ പരമേശ്വരന്‍ ഏകനാകുന്നു; എന്നിരു 
ന്നാലും അദ്ദേഹത്തിന്റെ കണ്ണുകള്‍ എല്ലായിടങ്ങളിലുമുണ്ട്‌. 
കൈകളും പാദങ്ങളും ഉണ്ട്‌. അദ്ദേഹം എല്ലാ ലോകങ്ങളിലും 
എല്ലായിടങ്ങളിലും സ്ഥിതിചെയ്യുന്ന സമസ്തജീവികളുടെ 


കര്‍മ്മങ്ങളേയും വിചാരങ്ങളേയും എല്ലാ സംഭവങ്ങളേയും 
തന്റെ ദിവൃശക്തിവഴിയായി നിരന്തരം ദര്‍ശിച്ചുകൊണ്ടിരിക്കു 


P 


നി ന 


ന്നു. യാതൊരു കാര്യങ്ങളും അദ്ദേഹത്തില്‍നിന്നും ഒളിഞ്ഞി 
രിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭക്തന്‍ അദ്ദേഹത്തിന്‌ എവി 
ടെയെങ്കിലും ഭോജനയോഗ്യമായ വസ്തു സമര്‍പ്പിക്കുന്നുവോ 
അദ്ദേഹം അതിനെ അവിടെവെച്ചുതന്നെ അനുഭവിക്കുന്നു. 
അദ്ദേഹം എല്ലാ സ്ഥലത്തും എല്ലാ വസ്തുക്കളേയും ഒന്നായി 
സ്വീകരിക്കുന്ന തിലും തന്റെ ഭക്തജനങ്ങളുടെ സങ്കടങ്ങളെ നശി 
പ്പിച്ച്‌ അവരെ രക്ഷിക്കുന്നതിലും സമര്‍ത്ഥനാകുന്നു. അതു 
പോലെ എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭക്തന്മാര്‍ അദ്ദേ 
ഹത്തെ വിളിക്കുവാനാഗ്രഹിക്കുന്നുവോ അവിടെത്തന്നെ 
അദ്ദേഹം അതേസമയം എത്തിച്ചേരുകയും ചെയ്യുന്നു. ലോക 
ത്തില്‍ ഒരു സ്ഥാനവും അദ്ദേഹത്തിന്റെ ശക്തിയാല്‍ വിരാജി 
ക്കന്നില്ലാത്തതായി കാണപ്പെടുന്നില്ല. ആകാശംമുതല്‍ 
ഭൂലോകം വരെയുള്ള എല്ലാ ലോകങ്ങളേയും സൃഷ്ടിച്ചിരി 
ക്കുന്ന ഏകനായ പരമേശ്വരന്‍ മനുഷ്യാദി ജീവികളെ ഈ 
രണ്ടു ഭുജങ്ങളാലും പക്ഷികളെ ചിറകുകളാലും യുക്തമാക്കി 
യിരിക്കുന്നു. അദ്ദേഹം എല്ലാ ജീവികളേയും ആവശ്യാനുസര 
ണമായ ഭിന്നഭിന്ന ശക്തികളാലും സാധനങ്ങളിലും സമ്പന്ന 
മാക്കിയിരിക്കുന്നു. ഇവിടെ ഭുജങ്ങളുടേയും ചിറകുകളുടേയും 
കഥനം ഉപലക്ഷണം മാത്രമാകുന്നു. ഇതില്‍നിന്നും സമസ്ത 
പ്രാണികളിലുമുള്ള എല്ലാ ശക്തികളും പരമാത്മാവിനാല്‍ 
നല്‍കപ്പെട്ടതാണെന്നു മനസ്സിലാക്കണം. 


4. യോ ദേവാനാം പ്രഭവശ്ചോദ്ഭവശ്ച 
വിശ്വാധിപോ രുദ്രോ മഹര്‍ഷിഃ 
ഹിരണൃഗര്‍ഭം ജനയാമാസ പൂര്‍വം 


സ നോ ബുദ്ധ്യാ ശുഭയാ സംയുനക്തു. 


അഖിലത്തേയും തന്റെ ഭരണത്തില്‍ വെച്ചുകൊണ്ടിരി 
ക്കുന്ന രുദ്രരൂപനായ പരമേശ്വരന്‍ ഇന്ദ്രാദിദേവകളെ 
സൃഷ്ടിച്ചും രക്ഷിച്ചുംകൊണ്ടിരിക്കുന്നു. അതുപോലെ യാതൊ 
രുത്തന്‍ എല്ലാത്തിന്റെയും അധിപതിയും മഹാജ്ഞാനിയും 
സര്‍വ്വജ്ഞനുമായിരിക്കുന്നുവോ യാതൊരുത്തന്‍ സൃഷ്ടി 
യുടെ ആരംഭത്തില്‍ ഹിരണ്യഗര്‍ഭത്തെ സൃഷ്ടിച്ചുവോ ആ പര 
മദേവനായ പരമാത്മാവ്‌ നമ്മെയെല്ലാം സല്‍ബുദ്ധിയാല്‍ 
സംയുക്തമാക്കണേ. 


5. യാതേ രുദ്ര ശിവാ 
തനൂരഘോരാപാപകാശിനീ. 


തയാ നസ്തനുവാ ശന്തമയാ 
ഗിരിശന്താഭിചാകശീഹി. 


ഹേ രുദ്രദേവ, ഭയാനകതയില്‍നിന്ന്‌ ശൂന്യവും പുണ്യ കര്‍മ്മ 
ങ്ങളാല്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതുമായ അങ്ങയുടെ മംഗ 
ളമയിയായ സമ്യമൂര്‍ത്തിയെ ദര്‍ശിച്ചിട്ടു മനുഷ്യന്‍ പരമാന 
ന്ദനിമഗ്നനായിത്തീരുന്നു. ഹേ ഗിരിശന്ത, പര്‍വ്വതത്തില്‍ വസി 
ച്ചുകൊണ്ട്‌ സമസ്ത ലോകങ്ങള്‍ക്കുകം സുഖം പ്രദാനം 
ചെയ്യുന്ന പരമേശ്വരാ, പരമശാന്ത മൂര്‍ത്തിയായിരുന്നുകൊണ്ടു 
തന്നെ കൃപയോടുകൂടി ഞങ്ങളുടെ നേരേ നോക്കിയാലും. 
അങ്ങയുടെ കൃപാദൃഷ്ടിയുടെ പതനംകൊണ്ടുതന്നെ ഞങ്ങള്‍ 
സര്‍വ്വഥാ പരിശുദ്ധരായി അങ്ങയെ പ്രാപിക്കുന്നതിനു യോഗ്യ 
തയുള്ളവരായിത്തീരണേ. 


6. യാമിഷും ഗിരിശന്ത ഹസ്തേ esc 


ശിവാം ഗിരിത്രതാ കുരു മാ ഹിംസീഃ 
പുരുഷം ജഗത്‌. 


ഹേ ഗിരിശന്ത, കൈലാസവാസിയും, സുഖദായകനുമായ 
പരമേശ്വരാ, യാതൊരു ബാണത്തെ എറിയുന്നതിനുവേണ്ടി 
അങ്ങ്‌ കൈയില്‍ എടുത്തിരിക്കുന്നു? ഹേ ഗിരിരാജനായ ഹിമാ 
ലയത്തിന്റെ രക്ഷിതാവേ, അങ്ങ്‌ ആ ബാണത്തെ മംഗളമയ 
മാക്കി മാറ്റിയാലും. അതിന്റെ ക്രൂരതയെ നശിപ്പിച്ച്‌ അതിനെ 
ശാന്തമാക്കിയാലും, ജീവികളാല്‍ നിറയപ്പെട്ടു ഈ ജഗത്തിനെ 
നശിപ്പിക്കാതിരുന്നാലും. ഇതിനെ കഷ്ടപ്പെടുത്താതിരുന്നാലും. 


7. തതഃ പരം ബ്രഹ്മപരം ബൃഹന്തം 
യഥാനികായം സര്‍വ്വഭൂതേഷു ഗൂഡ്രം 
വിശ്വസ്യൈകം പരിവേഷ്ടിതാര- 


മീശം തം ജ്ഞാത്വാമൃതാ ഭവന്തി. 


യാതൊരുത്തന്‍ മുന്‍പു പറഞ്ഞിരിക്കുന്ന ജീവിസമുദായ 
രൂപമാകുന്ന ജഗത്തിലും ഹിരണ്യഗര്‍ഭനാമബ്രഹ്മത്തിലും 
സര്‍വ്വഥാ ശ്രേഷ്ഠനായിരിക്കുന്നുവോ എല്ലാ ജീവികളിലും 
അവയുടെ ശരീരത്തിനനുരൂപമായി ഒളിഞ്ഞിരിക്കുന്നുവോ 
എല്ലാ ലോകത്തേയും എല്ലാ ഭാഗങ്ങളില്‍ കൂടിയും വലയം 
ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ സര്‍വ്വത്ര വ്യാപ്തവും 
മഹത്തും ആയിരിക്കുന്നുവോ അങ്ങനെയുള്ള ഏകമാത്രനായ 
ആ പരമേശ്വരനെ അറിഞ്ഞിട്ട്‌ ജ്ഞാനികള്‍ എന്നെന്നേയ്ക്കു 
മായുള്ള അരത്വത്തെ പ്രാപിക്കുന്നു. പിന്നീട്‌ അവര്‍ക്കു ജനന 
മരണങ്ങള്‍ ഉണ്ടാകുന്നില്ല. 


സംബന്ധം - ഇനി ജ്ഞാനികളായ മഹാത്മാക്കളുടെ 
അനുഭവങ്ങളെ പറഞ്ഞിട്ട്‌ പരമജ്ഞാനഫലത്തിന്റെ ദ്ൃഡ്ദതയെ 
പ്രസ്പഷ്ടമാക്കുന്നു. 
8. വേദാഹമേതം പുരുഷം മഹാന്ത- 
മാദിത്യവര്‍ണ്ണം തമസഃ പരസ്താത്‌. 
തമേവ വിദിത്വാതി മൃത്യുമേതി 
നാന്യഃ പന്ഥാ വിദ്യത്തേ/യനായ 
ജ്ഞാനിയായ ഒരു മഹാന്‍ പറയുന്നു - ഈ മഹാന്മാരെ 
ക്കാളും മഹാനായ പരമ പുരുഷോത്തമനെ ഞാനറിയുന്നു. 
അദ്ദേഹം അവിദ്യാരൂപമാകുന്ന അന്ധകാരത്തിനും സര്‍വ്വഥാ 
അതീതനാണ്‌. അതേപോലെ സൂര്യനു തുല്യം സ്വയംപ്രകാശ 
രൂപനാകുന്നു. അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ടുതന്നെ മനു 
ഷ്യന്‍ മൃത്യുവിനെ ഉല്ലംഘനം ചെയ്യുന്നതില്‍ - ഈ ജനനമര 
ണങ്ങളുടെ ബന്ധനങ്ങളില്‍നിന്ന്‌ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന 
തില്‍ - കഴിവുള്ളവനായിത്തീരുന്നു. പരമ പദത്തെ പ്രാപിക്കു 
ന്നതിന്‌ ഇതല്ലാതെ മറ്റു യാതൊരുപായവുമില്ല. 
9. യസ്മാത്‌ പരം നാപരമസ്തി കിംചിദ്‌ 
യസ്മാന്നാണീയോ ന ജ്യായോ/സ്തി കശ്ചിത്‌. 
വൃക്ഷ ഇവ സ്തബ്ധോ ദിവി തിഷ്ടത്യേക- 


സ്തേനേദം പൂര്‍ണ്ണം പുരുഷേണ സര്‍വ്വം. 


- 


PD 


ആ പരമ ദേവനായ പരമേശ്വരനെക്കാള്‍ ശ്രേഷ്ഠനായി മറ്റാ 
രുമില്ല. അദ്ദേഹം സര്‍വ്വശ്രേഷ്ഠനാകുന്നു. എത്രയോ സൂക്ഷ്മ 
തത്വങ്ങളുണ്ടോ അവയെല്ലാത്തിനെക്കാളും അദ്ദേഹം സൂക്ഷ്മം 
തന്നെയാണ്‌. അദ്ദേഹത്തെക്കാള്‍ അധികം സൂക്ഷ്മമായി മറ്റു 
യാതൊന്നുമില്ല. ഇതിനാല്‍തന്നെ അദ്ദേഹം ഏറ്റവും ചെറിയ 
ജീവികളുടെ ശരീരത്തില്‍ പ്രവേശിച്ചു സ്ഥിതിചെയ്യുന്നു. ഇതു 
പോലെ എത്രയോ മഹത്തും വ്യാപകവുമായ തത്വങ്ങളുണ്ട്‌. 
അവയെല്ലാറ്റിനെക്കാളും മഹത്തും വ്യാപകവുമാണ്‌ ആ പര 
ബ്രഹ്മം. അതിനെക്കാല്‍ മഹത്തും വ്യാപകവുമായി മറ്റൊന്നും 
തന്നെയില്ല. ഇതിനാല്‍ പ്രളയകാലത്തില്‍ ഈ സമ്പൂര്‍ണ്ണ 
ബ്രഹ്മാണ്ഡത്തെ അദ്ദേഹം തന്റെയുള്ളില്‍ വിലീനമാക്കുന്നു. 
യാതൊന്നു തനിയേതന്നെ വൃക്ഷത്തിനു തുല്യം നിശ്ചലഭാവ 
ത്തോടുകൂടി പരമധാമരൂപവും പ്രകാശമയവുമായ ദിവ്യാകാ 
ശത്തില്‍ സ്ഥിതിചെയ്യുന്നുവോ ആ പരബ്രഹ്മ പരമാത്മാവില്‍ 
ഈ സമസ്ത ജഗത്തും വ്യാപിച്ചുകിടക്കുന്നു. പരമപുരുഷ 
നായ ആ പരമേശ്വരന്‍തന്നെ നിരാകാരരൂപത്തോടുകൂടി ഈ 
വിശ്വം മുഴുവന്‍ വ്യാപിച്ചിരിക്കുന്നു. 


10. തതോ യദുത്തരതരം തദരൂപമനാമയം. 
യ ഏതദ്ധിദുരമൃ 


താസ്തേ ഭവന്ത്യഥേതരേ ദുഃഖമേവാപിയന്തി. 


മുമ്പേ വര്‍ണ്ണിച്ചിട്ടുള്ള ആ ഹിരണൃഗര്‍ഭത്തേക്കാള്‍ 
യാതൊന്ന്‌ എല്ലാ പ്രകാരത്തിലും അത്യന്തം ഉല്‍കൃഷ്ടമായി 
രിക്കുന്നുവോ ആ പരബ്രഹ്മ പരമാത്മാവ്‌ ആകാരരഹിതനും 
എല്ലാ വികാരങ്ങളാലും ശൂന്യനുമാകുന്നു. യാതൊരു മഹാപു 
രൂഷന്‍ ഈ പരബ്രഹ്മ പരമാത്മാവിനെ അറിയുന്നുവോ 
അദ്ദേഹം അമരനായി ഭവിക്കുന്നു - നിത്യമായി ജനനമരണങ്ങ 
ളില്‍ നിന്നും മുക്തനാകുന്നു. എന്നാല്‍ യാതൊരുത്തന്‍ ഇദ്ദേ 
ഹത്തെ അറിയാതിരിക്കുന്നുവോ അങ്ങിനെയുള്ളവരെല്ലാം 
നിശ്ചയമായും കൂടെക്കൂടെ ദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടി 
രിക്കുന്നു. അതിനാല്‍ മനുഷ്യര്‍ നിത്യമായി ദുഃഖങ്ങളില്‍ 
നിന്നും മോചിക്കപ്പെടുന്നതിനും പരമാനന്ദസ്വരൂപനായ പരമാ 
ത്മാവിനെ പ്രാപിക്കുന്നതിനുമായി അദ്ദേഹത്തെ അറിയണം. 


11. സര്‍വ്വാനനശിരോഗ്രീവഃ സര്‍വ്വഭൂതഗുഹാശയഃ. 


സര്‍വ്വവ്യാപീ സ ഭഗവാംസ്തസ്മാത്‌ 


സര്‍വഗതഃ ശിവഃ. 


എല്ലാ സ്ഥാനങ്ങളും സര്‍വ്വേശ്വരനായ ആ ഭഗവാന്റെ മുഖ 
മാകുന്നു. എല്ലാ സ്ഥാനങ്ങളും ശിരസ്സും ഗളവും ആകുന്നു. 
ഓരോ സ്ഥാനത്തും ഓരോ അവയവങ്ങള്‍വഴി നടത്ത പ്പെടേണ്ട 
കാര്യങ്ങള്‍ നടത്തുന്നതില്‍ അദ്ദേഹം സമര്‍ത്ഥനാണ്‌. അദ്ദേഹം 
എല്ലാ ജീവികളുടേയും ഹൃദയ രൂപമാകുന്ന കല്ല്യാണസ്വരൂപ 
നായ ആ പരമേശ്വരന്‍ എല്ലാ സ്ഥാനങ്ങളിലും എത്തിക്കൊ 
ണ്ടിരിക്കുന്നു. സാധകന്‍ അദ്ദേഹത്തെ ഏതുസമയം എവിടെ, 
ഏതുരൂപത്തില്‍ പ്രത്യക്ഷമായി കാണുവാനാഗ്രഹിക്കുന്നുവോ 
അതേസമയം അതേസ്ഥലത്ത്‌ അതേരൂപത്തില്‍ അദ്ദേഹത്തിനു 


പ്രത്യക്ഷപ്പെടുവാന്‍ കഴിയുന്നു. 


K 


12. മഹാന്‍ പ്രഭൂര്‍വൈപുരുഷഃ 
സത്വസ്യൈവ പ്രവര്‍ത്തകഃ. 


സുനിര്‍മ്മലാമിമാം പ്രാപ്തിമീശാനോ 
ജ്യോതിരവ്യയഃ. 


നിശ്ചയമായി ഇദ്ദേഹം എല്ലാത്തിനേയും ഭരിക്കുന്നവനും 
മഹാനും പ്രഭുവും അതുപോലെ അവിനാശിയും പ്രകാസസ്വ 
രൂപ പരമപുരുഷപുരുഷോത്തമനുമാണ്‌. നേരത്തേ പറഞ്ഞിരി 
ക്കുന്ന ഈ പരമ നിര്‍മ്മലഭാവത്തിന്റെ അതായത്‌ തന്റെ ആന 
ന്ദമയമായ വിശുദ്ധരുപത്തിന്റെ പ്രാപ്തിക്കുവേണ്ടി മനുഷ്യന്റെ 
അന്തഃകരണത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മനു 
ഷ്യനേയും ഇദ്ദേഹം തന്നിലേയ്ക്കാകര്‍ഷിച്ചുകൊണ്ടിരിക്കുന്നു. 
എന്നിരുന്നാലും അജ്ഞാനികളായുള്ളവര്‍ എല്ലാപ്രകാരത്തിലു 
മുള്ള സൌഭാഗ്യങ്ങള്‍ പ്രാപിച്ചിട്ടും അദ്ദേഹത്തിന്റെ പ്രേണപ്ര 
കാരം അദ്ദേഹത്തെ പ്രാപിക്കുന്ന തിനുവേണ്ടി പ്രവര്‍ത്തിക്കുന്നി 
ല്ല. ഈ കാരണംകൊണ്ടുതന്നെ അവര്‍ അലഞ്ഞുതിരിഞ്ഞു നട 
ക്കുന്നു. 


13. അങ്ഗുഷ്ഠമാത്രഃ പുരുഷോ/ന്തരാത്മാ 
സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ടഃ 
ഹൃദാ മമ്പീശോ മനസാഭിനുപ്തോ 


യ ഏതദ്‌ വിദുരമൃതാസ്തേ ഭവന്തി. 


അംഗുഷ്ഠമാത്രമായ പരിമാണത്തോടുകൂടി അന്തര്യാമി 
യായൃ പരമേശ്വരന്‍ എപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങളില്‍ 
സമ്യക്കായ രീതിയില്‍ സ്ഥിതിചെയ്യുകയും മനസ്സിന്റെ സ്വാമി 
യായിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിര്‍മ്മലഹൃദ 
യവും വിശുദ്ധമനസ്സും വഴിയായി ധ്യാനത്തില്‍ കൊണ്ടുവ 
ന്നിട്ടു പ്രത്യക്ഷമാകുന്നു. യാതൊരു സാധകന്‍ ഈ പരബ്രഹ്മ 
പരമേശ്വരനെ അറിയുന്നു വവോ അദ്ദേഹം അമര നായി ഭവിക്കു 
ന്നു. അതായത്‌ എന്നെന്നേയ്ക്കുമായി ജനനമരണങ്ങ 
ളില്‍നിന്നും മുക്തനായിത്തീരുന്നു; അമൃതരൂപനായിത്തീരു 
ന്നു. മനുഷ്യന്റെ ഹൃദയം അംഗുഷ്ഠത്തിന്റെ അളവോടുകുടി 
യതാകുന്നു. അതുതന്നെ പരമാത്മാവിന്റെ ഉപലബ്ധിക്കുള്ള 
സ്ഥാനവും അതിനാല്‍ ഇവിടെ പരമാത്മാവിനെ അങ്ഗുഷ്ഠ 
മാത്രമായ പരിണാമത്തോടുകൂടിയവന്‍ എന്നു വര്‍ണ്ണിക്കുന്നു. 


14. സഹസ്രശീര്‍ഷാ പുരുഷഃ സഹ്രസാക്ഷഃ 
സഹസ്രപാത്‌ 


സ ഭൂമിം വിശ്വതോ വൃത്വാതൃതിഷ്ഠദൃശാങ്ഗുലം. 


ആ പരമപുരുഷപരമേശ്വരന്‌ ആയിരക്കണക്കിനു ശിരസ്സു 
കളും ആയിരക്കണക്കിനു കണ്ണുകളും ആയിരക്കണക്കിനു പാദ 
ങ്ങളുമുണ്ട്‌. അതായത്‌ എല്ലാ അവയവങ്ങളില്‍നിന്നും രഹിത 
നായിരുന്നിട്ടും അദ്ദേഹത്തിനു ശിരസ്സ്‌, കണ്ണുകള്‍, പാദങ്ങള്‍ 
ആദിയായ എല്ലാ അവയവങ്ങളും അനന്തവും അസംഖ്യവു 
മായി ഉണ്ട്‌. സര്‍വ്വശക്തിമാനായ ആ പരമേശ്വരന്‍ എല്ലാ ലോക 
ങ്ങളേയും എല്ലാ ഭാഗങ്ങളില്‍നിന്നും വലയം ചെയ്തുകൊണ്ട്‌ 
സര്‍വത്ര വ്യാപ്തമായി നാഭിയില്‍നിന്നും പത്തംഗുലം മുകളി 
ലായിട്ട്‌ ഹൃദയാകാശത്തില്‍ വസിക്കുന്നു. അദ്ദേഹം സര്‍വ്വവ്യാ 
പിയും മഹാനും ആയിത്തന്നെ ഹൃദയരൂപമാകുന്ന ഏകസ്ഥ 


I 


നിനി ന 


ലത്തു സ്ഥിതിചെയ്യുന്നു. അദ്ദേഹം അനേകം വുരുദ്ധ ധര്‍മ്മ 
ങ്ങളുടെ ആശ്രയമാകുന്നു. 


15. പുരുഷ ഏവേദം സര്‍വ്വം യദ്ഭൂതം യച്ച ഭവ്യം 
ഉതാമൃതത്വസ്യേശാനോ യദന്നേനാതിരോഹതി. 


യാതൊന്ന്‌ ഭൂതകാലത്തില്‍ സംഭവിച്ചുകഴിഞ്ഞിരിക്കു 
ന്നുവോ യാതൊന്ന്‌ ഭാവിയില്‍ സംഭവിക്കാനിരിക്കുന്നുവോ 
യാതൊന്നു വര്‍ത്തമാനകാലത്തില്‍ അന്നം വഴിയായി അതാ 
യത്‌ ഭക്ഷണപദാര്‍ത്ഥങ്ങള്‍ വഴിയായി വളര്‍ന്നുകൊണ്ടിരിക്കു 
ന്നുവോ, ആ പൂര്‍ണ്ണമായ ജഗത്തു പരമപുരുഷനായ പരമാത്മാ 
വിന്റെ തന്നെ സ്വരൂപമാകുന്നു. അദ്ദേഹം സ്വയമായിത്തന്നെ 
തന്റെ സ്വരൂപഭൂതമായ അചിന്ത്യശക്തിയോടുകൂടി ഈ രൂപ 
ത്തില്‍ പ്രത്യക്ഷമാകുന്നു. അതുപോലെ അദ്ദേഹം അമൃതസ്വ 
രൂപമാകുന്ന മോക്ഷത്തിന്റെ യജമാനനാകുന്നു. അതായത്‌ 
ജീവികളെ സംസാരബന്ധനങ്ങളില്‍നിന്നും മോചിപ്പിച്ച്‌ തന്നെ 
പ്രാപിക്കുന്നവരാക്കിത്തീര്‍ക്കുന്നു. അതിനാല്‍ അദ്ദേഹത്തെ 
പ്രാപിക്കുന്നതിന്നഭിലഷിക്കുന്നു. സാധകന്മാര്‍ അദ്ദേഹത്തിന്റെ 
ശരണത്തില്‍ ചെന്നുചേരണം. 


16. സര്‍വ്വതഃ പാണിപാദം തത്‌ 
സര്‍വതോ/ ക്ഷിശിരോ മുഖം 


സര്‍വ്വതഃ ശ്രുതിമല്ലോകേ സര്‍വ്വമാവൃത്യ 
തിഷ്ഠതി. 


ആ പരമാത്മാവിന്റെ കാല്‍, കൈ, ശിരസ്സ്‌, മുഖം, ചെവി 
എല്ലാം സ്ഥാനങ്ങളാകുന്നു. ആ എല്ലാ സ്ഥാനങ്ങളും എല്ലാ 
ശക്തിയോടുംകൂടി പ്രവര്‍ത്തിക്കുന്നതില്‍ സമര്‍ത്ഥങ്ങളായിരി 
ക്കുന്നു. അദ്ദേഹം എല്ലാസ്ഥാനത്തും തന്റെ ഭക്തന്മാരെ രക്ഷി 
ക്കുന്നതിനും അതുപോലെ അവരെ തന്നിലേക്കു സ്വീകരിക്കു 
ന്നതിനും കരങ്ങള്‍ നീട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 
ഭക്തന്മാര്‍ അദ്ദേഹത്തെ എവിടെ ആഗ്രഹിക്കുന്നുവോ അവി 
ടെത്തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്ന തായി കാണപ്പെടുന്നു. 
അദ്ദേഹം എല്ലാസ്ഥലത്തും എല്ലാ ജീവികളും വഴി നടത്തപ്പെ 
ടുന്ന കര്‍മ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 
ഭക്തന്മാര്‍ എവിടെ അദ്ദേഹത്തെ പ്രണമിക്കുന്നുവോ (എല്ലായി 
ടത്തും വ്യാപ്തമായിരിക്കുന്നതുകാരണം) അവിടെത്തന്നെ 
അദ്ദേഹത്തിന്റെ ചരണങ്ങളും ശിരസ്സും സ്ഥിതിചെയ്യുന്നു. 
തന്റെ ഭക്തന്മാരുടെ പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കുന്നതിനുവേണ്ടി 
അദ്ദേഹത്തിന്റെ കര്‍ണ്ണങ്ങള്‍ എങ്ങും ഉണ്ടായിരിക്കുന്നു. തന്റെ 
ഭക്തന്മാരാല്‍ അര്‍പ്പണം ചെയ്യപ്പെടുന്ന വസ്തുക്കളെ അനുഭ 
വിക്കുന്നതിന്‌ അദ്ദേഹത്തിന്റെ മുഖം എല്ലായിടത്തും തയ്യാ 
റായും ഇരിക്കുന്നു. ആ പരമേശ്വരന്‍ ഈ ബ്രഹ്മാണ്ഡത്തില്‍ 
എല്ലാത്തിനെയും എല്ലാ ഭാഗങ്ങളില്‍നിന്നും വലയം ചെയ്തു 
സ്ഥിതിചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച്‌ മനുഷ്യര്‍ 
അദ്ദേഹത്തിന്റെ സേവനത്തില്‍ വ്യാപൃതരായിരിക്കണം. 


17. സര്‍വ്വേന്ദ്രിയഗുണാഭാസം സര്‍വ്വേന്ദ്രിയവി 
വര്‍ജ്ജിതം 


സര്‍വ്വസ്യ പ്രഭുമീശാനം സര്‍വ്വസ്യ 
ശരണം ബൃഹത്‌. 


സര്‍വ്വശക്തിമാനായ പരമപുരുഷനപരമാത്മാവ്‌ സമസ്തേ 
ന്രിയരഹിതനാണ്‌. ദേഹേന്ദ്രിയാദി ഭേദങ്ങളാല്‍ ശൂന്യനായിരു 
ന്നിട്ടും എല്ലാ ഇന്ദ്രിയവിഷയങ്ങളേയും അറിയുന്നു. അതു 
പോലെ എല്ലാത്തിന്റെയും സ്വാമിയും പരമസമര്‍ത്ഥനും എല്ലാ 
ത്തിനെയും ഭരിക്കുന്നവനും ജീവികളെ സംബന്ധിച്ചി 
ടത്തോളം ഏറ്റവും വലിയ ആശ്രയവും ആകുന്നു. മനുഷ്യന്‍ 
എല്ലാ ഭാവങ്ങളോടുംകൂടി അദ്ദേഹത്തില്‍ത്തന്നെ ശരണം 
പ്രാപിക്കണം. മനുഷ്യശരീരംകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപ 
യോഗം ഇതാകുന്നു. 


18. നവദ്വാരേ പുരേ ദേഹീ ഹംസോ 
ലേലായതേ ബഹിഃ 


വശീ സര്‍വ്വസ്യ ലോകസ്യ സ്ഥാവരസ്യ 
ചരസ്യ ച. 


സ്ഥാവരജംഗമങ്ങളായ എല്ലാ ജീവികളുടേയും സമുദായ 
രൂപമാകുന്ന ഈ പ്രപഞ്ചത്തെ തന്റെ അധീനത്തില്‍ വെച്ചു 
കൊണ്ടിരിക്കുന്ന ആ പ്രകാശമയനായ പരമേശ്വരന്‌ രണ്ടു 
കര്‍ണ്ണങ്ങളും രണ്ടു നാസികാദ്വാരങ്ങളും ഒരു മുഖവും ഒരു 
ഗുദവും ഒരു ലിംഗവും ഉണ്ട്‌. ഇപ്രകാരം ഒന്‍പതുവാതിലുക 
ളോടുകൂുടിയ മനുഷ്യശരീരരൂപമാകുന്ന നഗരത്തില്‍ അദ്ദേഹം 
അന്തര്യാമിരൂപത്തോടുകൂടി സ്ഥിതിചെയ്യുന്നു. അദ്ദേഹംതന്നെ 
ഈ ബാഹ്യപ്രപഞ്ചത്തിലും ലീലകള്‍ നടത്തിക്കൊണ്ടിരി 
ക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിനെ എവിടംവരെ സുഗ 
മമായി സ്ഥിരപ്പെടുത്തുവാന്‍ സാധിക്കുമോ അവിടംവരെ അദ്ദേ 
ഹത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. 


സംബന്ധം - അദ്ദേഹം സമസ്തേന്ദ്രിയങ്ങളാല്‍ രഹിതനായി 
രുന്നിട്ടും എല്ലാ ഇന്ദ്രിയങ്ങളുടേയും വിഷയങ്ങളെ അറിയു 
ന്നു. ഇതു കൂടുതല്‍ സ്പഷ്ടമാക്കുന്നു. 


19. അപാണിപാദോ ജവനോ ഗ്രഹീതാ 
പശ്യത്യചക്ഷുഃ സ ശൃണോത്യകര്‍ണ്ണഃ 
സ വേത്തി വേദ്യം ന ച തസ്യാസ്തി വേത്താ 


തമാഹുരഗ്രയം പുരുഷം മഹാന്തം. 


യാതൊരുത്തന്റെ പ്രകരണങ്ങള്‍ നടന്നുകൊണ്ടിരിക്കു 
ന്നുവോ ആ പരബ്രഹ്മ പരമാത്മാവ്‌ ഹസ്തരഹിതനായിരുന്നിട്ടും 
എല്ലാ സ്ഥാനത്തും എല്ലാ വസ്തുക്കളേയും പിടിച്ചെടുക്കുന്നു. 
അതുപോലെ പാദരഹിതനായിരുന്നിട്ടും അതിവേഗം ഇച്ഛാനു 
സരണമായി എങ്ങും ഗമനാഗമനങ്ങള്‍ നടത്തുന്നു. നയനരഹി 
തനായിരുന്നിട്ടും എല്ലാ സ്ഥാനത്തും എല്ലാം കണ്ടുകൊണ്ടിരി 
ക്കുന്നു. കര്‍ണ്ണരഹിതനായിരുന്നിട്ടും എല്ലാ സ്ഥാനത്തുനിന്നും 
എല്ലാം ശ്രവിക്കുന്നു. അദ്ദേഹം ഗ്രാഹ്യയോഗ്യങ്ങളായ ജഡ 
ചേതനവസ്തുക്കളെ നന്നായി അറിയുന്നു; എന്നാല്‍ അദ്ദേ 
ഹത്തെ അറിയുന്നവരായി ആരുംതന്നെ ഇല്ല. യാതൊരുത്തന്‍ 
എല്ലാറ്റിനെയും അറിയുന്ന വനായിരിക്കുന്നുവോ അദ്ദേഹത്തെ 
ആര്‍ക്കറിയാന്‍ സാധിക്കുന്നു? അദ്ദേഹത്തിന്റെ വിഷയത്തില്‍ 
ജ്ഞാനികളായ മഹാത്മാക്കള്‍ പറയുന്നത്‌ അദ്ദേഹം അഖില 
ത്തിന്റെയും ആദിയും പുരാതനും മഹാപുരുഷനും ആകുന്നു 
എന്നാണ്‌. 


I 


FP 


20. അണോരണീയാന്‍ മഹതോ മഹീയാ- 
നാത്മാ ഗുഹായാം നിഹിതോ/ സ്യ ജന്തോഃ. 
തമക്രതും പശ്യതി വീതശോകോ 


ധാതുഃ പ്രസാദാന്മഹിമാനമീശം. 


സൂക്ഷ്മത്തെക്കാള്‍ അതിസൂക്ഷ്മവും സ്ഥൂലത്തെക്കാള്‍ 
അതിസ്ഥൂലവും ആയ ആ പരബ്രഹ്മ പരമാത്മാവ്‌ ഈ ജീവി 
കളുടെ ഹൃദയരൂപമാകുന്ന ഗുഹയില്‍ ഒളിച്ചുവസിക്കുന്നു. 
എല്ലാത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന ആ പരമേശ്വരന്റെ കൃപ 
യാല്‍ത്തേന്നെ മനുഷ്യര്‍ക്ക്‌ സ്വാര്‍ത്ഥസങ്കല്പ രഹിതനും കൃപാ 
കരനും പരമസുഹൃത്തുമായ പരമേശ്വരനെയും അദ്ദേഹ 
ത്തിന്റെ മഹിമയേയും ഗ്രഹിക്കുവാന്‍ സാധിക്കുന്നു. ആ പര 
മദയാലുവായ പരമേശ്വരന്റെ ഈ സാക്ഷാത്ക്കാരം ഉണ്ടാകു 
മ്പോള്‍ എന്നെന്നേയ്ക്കുമായി എല്ലാ പ്രകാരത്തിലുമുള്ള ദുഃഖ 
ങ്ങളില്‍നിന്നും മുക്തനായി പരമാനന്ദ സ്വരൂപനായ പരമേശ്വ 
രനെ പ്രാപിക്കുന്നു. 


21. വേദാഹമേതമജരം പുരാണം 
സര്‍വ്വാത്മാനം സര്‍വ്വഗതം വിഭുത്വാത്‌. 
ജന്മനിരോധം പ്രവദന്തി യസ്യ 


ബ്രഹ്മവാദിനോ ഹി പ്രവദന്തി നിത്യം. 


വേദരഹസ്യങ്ങളെ വര്‍ണ്ണിക്കുന്ന മഹാപുരുഷന്മാര്‍ യാതൊ 
രുത്തനെ ജന്മരഹിതനായും അതുപോലെ നിത്യനായും വിവ 
രിക്കുന്നുവോ അദ്ദേഹം വ്യാപകനായിരിക്കുന്നതുകാരണം 
എങ്ങും വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരുത്തനാല്‍ 
യാതൊരുസ്ഥാനവും ശൂന്യമാകാതിരിക്കുന്നുവോ യാതൊരു 
ത്തന്‍ ജര, മൃത്യു മുതലായ എല്ലാ വികാരങ്ങളിലും നിന്നു 
സര്‍വ്വഥാ ര ഹിതനും സര്‍വ്വത്തിന്റെയും ആദിപുരാണപുരു 
ഷനും ആയിരിക്കുന്നുവോ സകലത്തിന്റെയും ആത്മാവും 
അന്തര്യാമിയുമായിരിക്കുന്നുവോ ആ പരമേശ്വരനെ ഞാന്‍ 
അറിയുന്നു എന്ന്‌ പരമാത്മാവിനെ പ്രാപിച്ചു മഹാത്മാക്കള്‍ 
പറയുന്നു. 


ചതുര്‍ഥാദ്ധ്യായം 


1. യ ഏകോ/ വര്‍ണ്ണോ ബഹുധാ ശക്തിയോഗാദ്‌ 
വര്‍ണ്ണാനനേകാന്‍ നിഹിതാര്‍ഥോ ദധാതി 
വി ചൈതി ചാന്തേ വിശ്വമാദ സ ദേവഃ 


സ നോ ബുദ്ധ്യാ ശുഭയാ സംയുനക്തു. 


യാതൊരു പരബ്രഹ്മപരമാത്മാവു നിരാകാരസ്വരൂപത്തില്‍ 
രുപവര്‍ണ്ണാദി രഹിതനായിരുന്നിട്ടും സൃഷ്ടിയുടെ ആരംഭ 
ത്തില്‍ ഏതോ രഹസ്യപൂര്‍ണ്ണമായ ഉദ്ദേശം കാരണം തന്റെ 
സ്വരൂപഭൂതങ്ങളായ നാനാപ്രകാരത്തിലുള്ള ശക്തികളുടെ 
സംബന്ധത്തോടുകൂടി അനേകങ്ങളായ രൂപവര്‍ണ്ണാദികളെ 
ധാരണം ചെയ്യുന്നു. അതുപോലെ അവസാനം ഈ പൂര്‍ണ്ണ 
മായ ജഗത്ത്‌ യാതൊരുത്തനില്‍ വിലീനമാകുന്നു അതായത്‌ 
തന്റെ പ്രയോജനത്തിനായിട്ടല്ലാതെ ജീവികള്‍ക്കു സൌഭാഗ്യമു 


ണ്ടാകുന്നതിനു വേണ്ടിമാത്രം അവയുടെ കര്‍മ്മാനുസരണ le 
ഈ നാനാവര്‍ണ്ണരുപങ്ങളോടുകൂടിയ ജഗത്തിന്റെ രചനയും 
പാലനുവം സംഹാരവും നടത്തുകയും കാലാകാലങ്ങളില്‍ 
ആവശ്യമനുസരിച്ച്‌ അനേക രൂപങ്ങളില്‍ പ്രത്യക്ഷമാവുകയും 
ചെയ്യുന്നു ആ പരമദേവനായ പരമേശ്വരന്‍ വാസ്തവത്തില്‍ 
ഏകനും അദ്വിതീയനുമാകുന്നു. അദ്ദേഹത്തില്‍നിന്നും അതി 
രിക്തമായി ഒന്നും തന്നെയില്ല. അദ്ദേഹം നമുക്ക്‌ സല്‍ബുദ്ധി 
പ്രദാനം ചെയ്യുമാറാകണേ. 


സംബന്ധം - ഇപ്രകാരം പ്രാര്‍ത്ഥിക്കേണ്ടവിധം പറഞ്ഞുകഴി 
ഞ്ഞു. ഇനി മൂന്നു മന്ത്രങ്ങള്‍ വഴിയായി പരമേശ്വരനെ ജഗ 
ത്തിന്റെ രൂപത്തില്‍ ചിന്തിച്ചുകൊണ്ട്‌ അദ്ദേഹത്തെ സ്തുതിക്കു 
ന്നതിനുള്ള വിധങ്ങള്‍ നിര്‍ദ്ദേശിച്ചിരിക്കുന്നു. 


2. തദേവാഗ്നിസ്തദാദിത്യസ്തദ്വായുസ്തദു ചന്ദ്രമാഃ 


തദേവ ശുക്രം തദ്‌ ബ്രഹ്മ തദാപസ്തത്‌ 
പ്രജാപതിഃ. 


അഗ്നി, ജലം, സൂര്യന്‍, വായു, ചന്ദ്രന്‍, മറ്റുള്ള പ്രകാശി 
ക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും, പ്രജാപതികള്‍, ബ്രഹ്മാവ്‌ ഇവ 
യെല്ലാം പരബ്രഹ്മം തന്നെയാകുന്നു. ഇവയെല്ലാം ഏകനും 
അദ്വിതീയനുമായ പരബ്രഹ്മ പരമേശ്വരന്റെ വിഭൂതികള്‍ തന്നെ 
യാകുന്നു. ഇവയെല്ലാത്തിന്റെയും അന്തര്യാമിയായ 
ആത്മാവും അദ്ദേഹം തന്നെയാകുന്നു. അതിനാല്‍ ഇവയെല്ലാം 
അദ്ദേഹത്തിന്റെ രൂപമാകുന്നു. ഇപ്രകാരം പൂര്‍ണ്ണമായ ജഗ 
ത്തിന്റെ രൂപത്തില്‍ ആ പരമാത്മാവിനെപ്പറ്റി ചിന്തിക്കണം. 


3. ത്വം സ്ത്രീ ത്വം പുമാനസി കുമാരസ്‌ ത്വം 
ഉത വാ കുമാരീ 


ത്വം ജീര്‍ണ്ണോ ദണ്ഡേന വഞ്ചസി ത്വം 
ജാതോ ഭവസി വിശ്വതോമുഖഃ. 


ഹേ സര്‍വേശ്വരാ, അങ്ങ്‌ സ്ത്രീ, പുരുഷന്‍, കുമാരന്‍, 
കുമാരി ആദിയായി അനേകം രൂപങ്ങളോടുകൂടിയവനാകുന്നു. 
അതായത്‌ ഇവയെല്ലാത്തിന്റെയും രൂപത്തില്‍ അങ്ങു പ്രകട 
മായിക്കൊണ്ടിരിക്കുന്നു. അങ്ങുതന്നെ വൃദ്ധനായിട്ട്‌ വടിയുടെ 
സഹായത്താല്‍ നടക്കുന്നു; അതായത്‌ അങ്ങുതന്നെ വൃദ്ധരൂ 
പത്തില്‍ പ്രത്യക്ഷപ്പെടുന്നു. ഹേ പരമാത്മന്‍, അങ്ങുതന്നെ 
വിരാട്‌ രൂപത്തില്‍ പ്രത്യക്ഷമായിട്ട്‌ എല്ലാ ഭാഗത്തേയ്ക്കും 
മുഖം തിരിച്ചുകൊണ്ടിരിക്കന്നു; അതായത്‌ പൂര്‍ണ്ണമായ ഈ 
ജഗത്ത്‌ അങ്ങയുടെസ്വരൂപം തന്നെയാകുന്നു. ലോകത്തില്‍ 
എത്രയോ മുഖങ്ങള്‍ കാണപ്പെടുന്നു. അവയെല്ലാം അങ്ങയുടെ 
തന്നെയാകുന്നു. 


4. നീലഃ പതങ്ഗോ ഹരിതോ ലോഹിതാക്ഷ- 
സ്തഡിദ്ഗര്‍ഭ ജൃതവഃ സമുദ്രാഃ 

അനാദിമത്വം വിഭുത്വേന വര്‍ത്തസേ 

യതോ ജാതാനി ഭുവനാനി വിശ്വാ. 

ഭഗവാനേ, സര്‍വ്വന്തേര്യാമിയായ അങ്ങു നീലവര്‍ണ്ണത്തോ 


ടുകൂടിയ ചിത്രശലഭവും അതുപോലെ ഹരിതവര്‍ണ്ണവും 
ചുവന്ന കണ്ണുകളുമുള്ള പക്ഷിയും ആകുന്നു; അങ്ങുതന്നെ 


P 


വിദ്യത്തിനാല്‍ യുക്തമായ മേഘമാകുന്നു. വസന്താദികളായ 
എല്ലാ ജതുക്കളും സപ്തസമുദ്രങ്ങളും അങ്ങയുടെ രൂപംതന്നെ 
യാകുന്നു. അതായത്‌ ഈ നാനാപ്രകാരത്തിലുള്ള വര്‍ണ്ണ 
രൂപങ്ങളോടുകൂടിയ എല്ലാ ജഡചേതനവസ്തുക്കളുടെ രൂപ 
ത്തില്‍ ഞാന്‍ അങ്ങയെത്തന്നെ ദര്‍ശിച്ചുകൊണ്ടിരിക്കുന്നു. 
എന്തുകൊണ്ടെന്നാല്‍ അങ്ങില്‍ നിന്നുതന്നെ ഈ എല്ലാ ലോക 
ങ്ങളും അവയില്‍ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഉത്ഭ 
വിച്ചിരിക്കുന്നു. വ്യാപകമായ രൂപത്തില്‍ അങ്ങുതന്നെ എല്ലാ 
ത്തിലും വിരാജിക്കുന്നു. അതുപോലെ അവ്യക്തവും ജീവരൂ 
പവും ആയ അനാദി പ്രകൃതിയുടെ (ഇവപരാ, അപരാ എന്ന 
പേരില്‍ വിളിക്കപ്പെടുന്നു) യജമാനനും അങ്ങുതന്നെ ആകു 
ന്നു. അതിനാല്‍ ഏകമാത്രനായ അങ്ങയെത്തന്നെ ഞാന്‍ എല്ലാ 
ത്തിന്റെയും രൂപത്തില്‍ ദര്‍ശിക്കുന്നു. 


സംബന്ധം - പൂര്‍വ്വമന്ത്രത്തില്‍ പരബ്രഹ്മപരമേശ്വരനെ രണ്ടു 
പ്രകൃതികളുടെ സ്വാമിയെന്നു പറഞ്ഞിരിക്കുന്നു. ആ രണ്ട്‌ 
അനാദിപ്രകൃതികള്‍ ഏതെല്ലാം? ഇതിനെ വിശദീകരിക്കുന്നു - 


5. അജാമേകാം ലോഹിത ശുക്ലകൃഷ്ണാം 
വഹ്നീഃ പ്രജാഃ സൃജമാനാം സരൂപാഃ 
അജോ ഹ്യേകോ ജുഷമാണോ/നുശേതേ 


ജഹാത്യേനാം ഭുക്തഭോഗാമജോ? ന്യ. 


കഴിഞ്ഞ മന്ത്രത്തില്‍ സൂചിപ്പിച്ച രണ്ടു (പകൃതികളില്‍ 
ഒന്നാകട്ടെ ഗീതയില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നു അപരയാകുന്നു. 
അതിന്‌ എട്ടു ഭേദങ്ങളും പറഞ്ഞിരിക്കുന്നു. ഇത്‌ തന്റെ അധി 
ഷ്ഠാതാവായ പരമദേവപരമേശ്വരന്റെ സാന്നിധ്യത്തില്‍ തന്റേ 
തന്നെ സാദൃശ്യത്തില്‍ അതായത്‌ ത്രിക്കുഗുമയമായ 
അസംഖ്യം ജീവദേഹങ്ങളെ സൃഷ്ടിച്ചിരിന്നു. ത്രിഗുണമായി 
അഥവാ ത്രിഗുണാത്മകമായതിനാല്‍ ഇതിനെ ത്രിവര്‍ണ്ണങ്ങളോ 
ടുകൂടിയത്‌ എന്നു പറയുന്നു. സത്വം, രജസ്സ്‌, തമസ്സ്‌ ഈ മൂന്നു 
ഗുണങ്ങള്‍ തന്നെ ഇതിന്റെ മൂന്നുവര്‍ണ്ണങ്ങളാകുന്നു. സത്വ 
ഗുണം നിര്‍മ്മലവും അതുപോലെ പ്രകാശകവുമായതിനാല്‍ 
അതിനെ ശ്വേതമെന്നു കരുതുന്നു. രജോഗുണം രാഗാത്മകമാ 
കുന്നു. അതിനാല്‍ അതിന്റെ വര്‍ണ്ണം ചുവപ്പായി കരുതുന്നു. 
അതപോലെ തമോഗുണം അജ്ഞാനരുപത്തിന്റെ ആവരണ 


ത്തോടുകൂടിയതാകയാല്‍ കൃഷ്ണവര്‍ണ്ണമായി പറയപ്പെടുന്നു. 


ഈ മൂന്നു ഗുണങ്ങളോടുംകൂടി പ്രകൃതിയെ വെളുപ്പ്‌, ചുവ 
പ്പ്‌, കറുപ്പ്‌ എന്നീ വര്‍ണ്ണങ്ങളില്‍ പറയപ്പെടുന്നു. രണ്ടാമത്തേത്‌ 
ജീവരൂപമായ പര അഥവാ ചേതനാപ്രകൃതിയുടെ നാമത്താല്‍ 
ക്ഷേത്രജ്ഞ എന്ന പേരിലും അതുപോലെ അക്ഷരപുരുഷന്റെ 
നാമത്തിലും വര്‍ണ്ണനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്‌ രണ്ടു ഭാഗ 
ങ്ങളുണ്ട്‌. ഒന്നാമത്തേത്‌ അപരാ പ്രകൃതിയില്‍ ആസക്തനായിട്ട്‌ 
അതിനോട്‌ ഐക്യം പ്രാപിച്ച്‌ അതിന്റെ വിചിത്രങ്ങളായ ഭോഗ 
ങ്ങളെ തങ്ങളുടെ കര്‍മ്മങ്ങള്‍ക്കനുസരണമായനുഭവിക്കുന്ന 
ജീവികള്‍, രണ്ടാമത്തേത്‌ യാതൊരുത്തര്‍ ഈ ഭോഗങ്ങളെല്ലാം 
അനുഭവിച്ചിട്ട്‌ ഇവയെ നിസ്സാരങ്ങളും ക്ഷണഭംഗുരങ്ങളുമായി 
ക്കരുതി പരിപൂര്‍ണ്ണമായും പരിതൃജിക്കുന്ന ജ്ഞാനികളായ 
മഹാപുരുഷന്മാരുടെ സമൂഹം. ഈ രണ്ടിനത്തിലും പെട്ടിട്ടു 
ള്ളവര്‍ അജന്മാക്കളും അനാദികളുമാകുന്നു. ഇതിനാല്‍ ഇവരെ 
“അജന്മാര്‍' എന്നു വിളിക്കുന്നു. 


സംബന്ധം - പരാപ്രകൃതിരൂപമായ ആ ജീവസമുദായത്തിന്‌ 
എപ്പോള്‍ എങ്ങനെ വിമുക്തമാകുവാന്‍ കഴിയുന്നു എന്നു 
അടുത്ത രണ്ടു മന്ത്രങ്ങളിലായി പറയുന്നു - 


6. 310 സുപര്‍ണ്ണാ സയുജാ സഖായാ 
സമാനം വൃക്ഷം പരിഷസ്വജാതേ 
തയോരന്യട പിപ്പലം സ്വാദ്വത്യ- 


നശ്നന്നന്യോ അഭിചാകശീതി. 


ഈ മന്ത്രത്തില്‍ ശരീരത്തെ അശ്വത്ഥവൃക്ഷത്തിന്റെയും 
ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും പക്ഷികളുടെയും 
രൂപത്തില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നു. ഇതുപോലെതന്നെ കഠോപനി 
ഷത്തില്‍ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഗുഹയില്‍ 
പ്രവിഷ്ടമായ നിഴലിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തില്‍ 
വര്‍ണ്ണിച്ചിരിക്കുന്നു. രണ്ടു സ്ഥാനങ്ങളുടേയും ഭാവം ഒന്നുത 
ന്നെ. മന്ത്രത്തിന്റെ സാരാംശം മനുഷ്യശരീരം ആല്‍വൃക്ഷ 
ത്തിനു സമമാകുന്നു എന്നാണ്‌. ഈശ്വരനും ജീവാത്മാവും - 
ഇവ രണ്ടും ഒന്നിച്ചു വസിക്കുന്ന രണ്ടു പക്ഷികളെപ്പോലെ 
യുള്ള മിത്രങ്ങളാകുന്നു. ഇവ ര ണ്ടും ഈ ശരീരരൂപമാകുന്ന 
വൃക്ഷത്തില്‍ ഒന്നിച്ച്‌ ഒരേ ഹൃദയരൂപമാകുന്ന മാളത്തില്‍ നിവ 
സിക്കുന്നു. ശരീരത്തില്‍ വസിച്ചുകൊണ്ട്‌ പ്രാരാബ്ധങ്ങള്‍ക്ക 
നുസരണമായി ഈ വൃക്ഷത്തിന്റെ ഫലങ്ങളോ എന്നു തോന്നു 
മാറ്‌ സുഖദുഃഖ രൂപങ്ങളായ കര്‍മ്മഫലങ്ങളെ പ്രാപിക്കുന്നു. 
ഈ ഫലങ്ങളെ ജീവാത്മരൂപമാകുന്ന പക്ഷി അതിസ്വാദോടു 
കൂടി ഭുജിക്കുന്നു. അതായത്‌ ഹര്‍ഷശോകങ്ങളെ അനുഭവിച്ചു 
കൊണ്ടു കര്‍മ്മഫലത്തെ ഭോഗിക്കുന്നു. രണ്ടാമത്തെ ഈശ്വര 
രൂപമാകുന്ന പക്ഷി ഈ ഫലങ്ങളെ ഭക്ഷിക്കുന്നില്ല. കണ്ടുകൊ 
ണ്ടുമാത്രം ഇരിക്കുന്നു. അതായത്‌ ഈ ശരീരത്താല്‍ പ്രാപ്ത 
ങ്ങളായ സുഖദുഃഖങ്ങളെ അത്‌ ആസ്വദിക്കുന്നില്ല; അവയുടെ 
സാക്ഷിമാത്രമായിത്തീരുന്നതേയുള്ളൂ. പരമാത്മാവിനെപ്പോലെ 
ജീവാത്മാവും ദര്‍ശകന്‍ മാത്രമായിരിക്കുകയാണെങ്കില്‍ പിന്നെ 
ഇതിന്‌ അവയോടു യാതൊരു സംബന്ധവും അവശേഷിക്കു 
ന്നില്ല. ഇങ്ങനെ തന്നെ ജീവാത്മാവിന്റെ സംബന്ധത്തിലും 
മുന്‍മന്ത്രങ്ങളില്‍ പറഞ്ഞിരിക്കുന്നതു പോലെ അതു പ്രകൃതിയെ 
അനുഭവിച്ചതിനുശേഷം അതിനെ നിസ്സാരമായി പരിഗണിച്ച്‌ 
പരിത്യജിക്കുന്നു. അതില്‍നിന്നും മുഖത്തെ പിന്തിരിക്കുന്നു. 
അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട്‌ പ്രകൃതിയുടെ അതാ 
യത്‌ ജഗത്തിന്റെ സത്ത തന്നെ ഇല്ലാതായിത്തീരുന്നു. പിന്നെ 
യാകട്ടെ അതും അതിന്റെ മിത്രവും - ഇവരണ്ടും മാത്രം 
അവശേഷിക്കുകയും പരസ്പരം മിത്രതയുടെ ആനന്ദം അനു 
ഭവിക്കുകയും ചെയ്യുന്നു. 

7. സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ- 

നീശയാ ശോചതി മുഹ്യമാനഃ 
ജൂഷ്ടം യദാ പശ്യത്യന്യമീശ- 
മസ്്യ മഹിമാനമിതി വീതശോകഃ. 
ഈ ശരീരരൂപമാകുന്ന ഒരേ വൃക്ഷത്തില്‍ ഹൃദയരൂപമാ 


കുന്ന കൂടിനുള്ളില്‍ പരമാത്മാവിനോടൊത്തു കഴിഞ്ഞുകൂടുന്ന 
ഈ ജീവാത്മാവ്‌ തന്നോടുകൂടി വസിക്കുന്ന പരമ സുഹൃ 


FP 


ത്തായ പരമേശ്വരന്റെ നേരെ ദൃഷ്ടികളുയര്‍ത്താതെ ഈ ശരീ 
രത്തില്‍ത്തന്നെ ആസക്തമായിട്ട്‌ മോഹങ്ങളില്‍ നിമഗ്നമായി 
ശരീരത്തോട്‌ അത്യന്തം മമത പുലര്‍ത്തിക്കൊണ്ട്‌ അതുവഴി 
യായി ഭോഗങ്ങളെ ഉപഭോഗിക്കുന്നതില്‍ തല്‍പ്പരതയോടുകൂടി 
വസിച്ച്‌ അസമര്‍ത്ഥതയാലും ദീനതയാലും മോഹിതമായി 
നാനാപ്രകാരങ്ങളിലുമുള്ള ദുഃഖങ്ങളെ അനുഭവിച്ചുകൊ 
ണ്ടുകഴിയുന്നു. എപ്പോഴെങ്കിലും ഇവന്റെമേല്‍ ഭഗവാന്റെ ദയ 
യുണ്ടാകുമ്പോള്‍ ഇവന്‍ തന്നില്‍നിന്നും ഭിന്നവും തന്നോ 
ടൊത്തു വസിക്കുന്നതുമായ പരമപ്രിയനായ ഭഗവാനെ തിരി 
ച്ചറിയുന്നു. യാതൊരുത്തന്‍ ഭക്തജനങ്ങളാല്‍ നിരന്തരം സേവി 
തനായിരിക്കുന്ന ആ പരമേശ്വരനെയും അതുപോലെ അദ്ദേഹ 
ത്തിന്റെ ആശ്ചര്യമയിയായ മഹിമയേയും ജഗത്തില്‍ ഭിന്നഭി 
ന്നപ്രകാരങ്ങളില്‍ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതിനെ ദര്‍ശിച്ചു 
കഴിയുമ്പോള്‍ത്തന്നെ അവന്‍ സര്‍വ്വഥാ ശോകരഹിതനായി 
ത്തീരുന്നു. 


8. ജചോ അക്ഷരേ പരമേ വ്യോമന്‍ 
യസ്മിന്‍ ദേവാ അധി വിശ്വേ നിഷേദുഃ 
യസ്തം ന വേദ കിമൃചാ കരിഷ്യതി 


യ ഇത്‌ തദ്‌ വിദുസ്ത ഇമേ സമാസതേ. 


പരബ്രഹ്മപരമേശ്വരന്റെ ആകാശസ്വരുപമാകുന്ന പരമധാ 
മത്തില്‍ സമസ്തദേവഗണങ്ങള്‍ അതായത്‌ ആ പരമാത്മാ 
വിന്റെ പാര്‍ഷദഗണങ്ങള്‍ ആ പരമേശ്വരനെ സേവിച്ചുകൊണ്ടു 
നിവസിക്കുന്നു. അവിടെത്തന്നെ സമസ്തവേദങ്ങളും പാര്‍ഷ 
ദന്മാരുടെ രൂപത്തില്‍ മൂര്‍ത്തിമത്തായ ഭഗവാന്‍റെ സേവനമ 
നുഷ്ഠിക്കുന്നു. യാതൊരു മനുഷ്യന്‍ ആ പരമധാമത്തില്‍ വസി 
ക്കുന്ന പര്രഹ്മ പുരുഷോത്തമനെ അറിയാതിരിക്കുന്നുവോ 
സമസ്തവേദങ്ങളും അദ്ദേഹത്തിന്‌ സേവനമനുഷ്ഠിക്കുന്ന 
അദ്ദേഹത്തിന്റെ തന്നെ അംഗഭൂതമാകുന്ന പാര്‍ഷദ്മാരെന്ന രഹ 
സ്യത്തെ അറിയാതിരിക്കുന്നുവോ, അവന്‍ വേദങ്ങള്‍ വഴി 
യായി എന്തു പ്രയോജനം നേടും? അതായത്‌ യാതൊന്നും നേടു 
വാന്‍ സാധിക്കുകയില്ല. എന്നാല്‍ യാതൊരുത്തന്‍ ആ പരമാ 
ത്മാവിനെ താത്വികമായി ഗ്രഹിക്കുന്നുവവോ അവനാകട്ടെ ആ 
പരമധാമത്തില്‍തന്നെ സമ്യക്കായവിധത്തില്‍ സ്ഥിതിചെയ്യു 
ന്നു. അതായത്‌ അവിടെനിന്നും ഒരിക്കലും തിരിച്ചുപോരു 
ന്നില്ല. 


9. ഛന്ദാംസി യജ്ഞാഃ ക്രതവേ വ്വതാനി 
ഭൂതം ഭവ്യം യച്ച വേദാ വദന്തി 


യസ്മാന്മായീ സൃജതേ വിശ്വമേതത്‌. 


തസ്മിം ശ്ചാന്യോ മായയാ സംനിരുദ്ധഃ. 


സമസ്തവേദരൂപമായ ഛന്ദസ്സുകള്‍, യജ്ഞങ്ങള്‍, ക്രതു 
ക്കള്‍ അതായത്‌ ജ്യോതിഷ്ടോമാദി വിശേഷ യജ്ഞങ്ങള്‍, 
നാനാപ്രകാരത്തിലുള്ള വ്രതങ്ങള്‍, സല്‍ക്കര്‍മ്മങ്ങള്‍, സദാചാ 
രങ്ങള്‍, അവയുടെ നിയമങ്ങള്‍ അതുപോലെ മറ്റുള്ളഭുതം, 
വര്‍ത്തമാനം, ഭാവി പദാര്‍ത്ഥങ്ങള്‍ ഇവയുടെ വര്‍ണ്ണനം വേദ 
ങ്ങളില്‍ കാണപ്പെടുന്നു. ഇവയെല്ലാത്തിനേയും പ്രകൃതിയുടെ 
അധിഷ്ഠിതാവായ പരമേശ്വരന്‍തന്നെ തന്റെ അംശഭൂതമായി 
നേരത്തേ പറഞ്ഞിരിക്കുന്നു. പഞ്ചഭൂതാദി തത്വസമുദായങ്ങ 


ളില്‍നിന്നും രചിച്ചിരിക്കന്നു. ഇപ്രകാരം ന്‌ 
ഈ ജഗത്തില്‍ മറ്റുള്ളവ അതായത്‌ നേരത്തെ വര്‍ണ്ണിച്ചിട്ടുള്ള 
ജ്ഞാനികളായ മഹാപുരുഷന്മാരില്‍നിന്നും ഭിന്നമായി ജീവ 
സമുദായമാകുന്നമായയില്‍ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ 
സ്വാമിയായ പരബ്രഹ്മപരമേശ്വരനെ സാക്ഷാത്കരിക്കാതിരിക്കു 
ന്നതുവരെ അവന്‍ ഈ പ്രകൃതിയില്‍നിന്നും മോചനം നേടു 
വാന്‍ സാധിക്കുന്നില്ല. അതിനാല്‍ മനുഷ്യര്‍ക്ക്‌ ആ പരമാത്മാ 
വിനെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനുമുള്ള ഉല്‍ക്കടമായ 
അഭിലാഷം ഉണ്ടായിരിക്കണം. 


10. മായാം തു പ്രകൃതിം വിദ്യാന്മായിനം തു 
മഹേശ്വരം 


തസ്യാവയവഭൂതൈസ്തു വ്യാപ്തം 
സര്‍വ്വമിദം ജഗത്‌. 


ഈ പ്രകരണത്തില്‍ യാതൊന്നിനെ മായയുടെ നാമത്തില്‍ 
വര്‍ണ്ണിച്ചിരിക്കുന്നുവോ അതാകട്ടെ ഭഗവാന്റെ ശക്തിരൂപപ്രകൃ 
തിയും ആ മായാനാമത്താല്‍ അറിയപ്പെടുന്ന ശക്തിരൂപപ്രകൃ 
തിയുടെ അധിപതി പരബ്രഹ്മപരമേശ്വരനായ മഹേശ്വരനുമാകു 
ന്നു. ഇങ്ങനെ ഇവ രണ്ടിനേയും പ്രത്യേകം പ്രത്യേകമായി മന 
സ്സിലാക്കണം. ആ പരമേശ്വരന്റെ ശക്തിരൂപപ്രകൃതിയുടെതന്നെ 
അംഗഭൂതമായ കാരണകാര്യ സമുദായത്താല്‍ ഈ സമ്പൂര്‍ണ്ണ 
ജഗത്തു വ്യാപ്തമായിക്കൊണ്ടിരിക്കുന്നു. 


1. യോ യോനിം യോനിമധിതിഷ്ഠത്യേകോ 
യസ്മിന്നിദം സ ച വി ചൈതി സര്‍വം 
തമീശാനം വരദം ദേവമീഡ്യം 


നിചായ്യേമാം ശാന്തിമത്യന്തമേതി. 


പരബ്രഹ്മ പരമേശ്വരന്‍ ഓരോ യോനിയുടേയും ഏകനായ 
അദ്ധ്യക്ഷനാകുന്നു. അദ്ദേഹം ലോകത്തില്‍ എത്ര പ്രകാരങ്ങ 
ളിലുള്ള കാരണങ്ങള്‍ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവോ അവ 
യുടെ എല്ലാം അധിഷ്ഠാതാവാകുന്നു. അവയില്‍ ഏതെങ്കിലും 
കാര്യത്തെ ഉര്ഭവിപ്പിക്കുന്നതിനുള്ള ശക്തി സര്‍വ്വകാരണനായ 
ആ പരമാത്മാവിന്‍റേതാണ്‌. അദ്ദേഹത്തിന്റെ മേല്‍നോട്ടത്തില്‍ 
തന്നെ അവ ആ കാര്യങ്ങളെല്ലാം ഉല്പന്നമാക്കുന്നു. ആ പര 
മേശ്വരന്‍ തന്നെ അവയുടെ എല്ലാം മേല്‍ഭരണം നടത്തുന്നു. 
അവയുടെ എല്ലാ വ്യവസ്ഥകളും യഥായോഗ്യം നടത്തപ്പെടു 
കയും ചെയ്യുന്നു. ഈ എല്ലാ ലോകങ്ങളും പ്രളയകാലത്ത്‌ 
അദ്ദേഹത്തില്‍ത്തന്നെ വിലീനമാകുകയും അതുപോലെ 
വീണ്ടുമുണ്ടാകുന്ന സൃഷ്ടികാലത്തല്‍ അദ്ദേഹത്തില്‍നിന്നു 
തന്നെ വിവിധ രൂപങ്ങളില്‍ ഉത്ഭവിക്കുകയും ചെയ്യുന്നു. സര്‍വ്വ 
നിയമന്താവും വരദായകനും ഏകമാത്രസ്തുതിയോഗ്യനും 
സര്‍വ്വസുഹൃത്തും ആയ പരമേശ്വരപരമാത്മാവിനെ അറി 
ഞ്ഞിട്ട്‌ ഈ ജീവികള്‍ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 
പരമനിര്‍വ്വാണരൂപമായ ശാന്തിയെ പ്രാപിക്കുന്നു. 


12. യോ ദേവാനാം പ്രഭവശ്ചോത്ഭവശ്ചവ 
വിശ്വധിപോ രുദ്രോ മഹര്‍ഷിഃ 
ഹിരണ്യഗര്‍ഭം പശ്യത ജായമാനം 


സ നോ ബുദ്ധ്യാ ശുഭയാ സംയുനക്തു. 


1 


fh 


അഖിലത്തേയും തന്റേതായ ഭരണത്തില്‍ വച്ചുകൊണ്ടിരി 


നിലനില്ക്കുന്നതും അസീമവും അവിനാശിയും അതിശയ്‌ 


ക്കുന്ന രുദ്രരൂപത്തോടുകൂടിയ പരമേശ്വരന്‍ ഇന്ദ്രാദി എല്ലാ ദേവ ത്തോടുകൂടിയതുമായ ശാന്തിയെ പ്രാപിക്കുന്നു. എന്തുകൊ 


തകളേയും സൃഷ്ടിക്കുകയും വളര്‍ത്തുകയും ചെയ്യുന്നു. 

അതുപോലെ എല്ലാത്തിന്റെയും അധിപതിയും മഹാജ്ഞാന 
സമ്പന്നനും ആയിരിക്കുന്നു. യാതൊരുത്തന്‍ സൃഷ്ടിയുടെ 

ആരംഭത്തില്‍ ഏറ്റവുമാദ്യമായി ഉത്ഭവിച്ച ഹിരണ്യഗര്‍ഭത്തെ 
കണ്ടിരുന്നുവോ അതായത്‌ യാതൊന്ന്‌ ബ്രഹ്മാവിന്റെ പൂര്‍വ്വ 

വര്‍ത്തിയായിരുന്നുവോ ആ പരമദേവനായ പരമാത്മാവ്‌ നമു 
ക്കെല്ലാം സല്‍ബുദ്ധി പ്രദാനം ചെയ്യണേ. ആ സല്‍ബുദ്ധി 

ജീവികളെ കല്യാണരൂപനായ പരമാത്മാവിലേക്കു ചേര്‍ക്കുന്ന 
തിനുള്ളതാകുന്നു. ഗായത്രീമന്ത്രത്തിലും ഇതേ ബുദ്ധിക്കുവേ 
ണ്ടിത്തന്നെ പ്രാര്‍ത്ഥന നടത്തുന്നു. ഈ ഉപനിഷത്തിന്റെ ആരം 
ഭത്തില്‍ ഈ മന്ത്രം വന്നുകഴിഞ്ഞിട്ടുണ്ട്‌. 


13. യോ ദേവനാമധിപോ യസ്മിംല്ലോകാ അധിശ്രിതാഃ. 
യ ഈശേ അസ്യ ദ്വിപദശ്ചതുഷ്പദഃ കസ്മൈ ദേവായ 
ഹവിഷാ വിധേമ. 


യാതൊരു സര്‍വ്വനിയന്താവായ പരമേശ്വരന്‍ സമസ്ത ദേവ 
കളുടേയും അധിപതിയായിരിക്കുന്നുവോ യാതൊരുത്തനില്‍ 
സമസ്തലോകങ്ങളും എല്ലാ പ്രകാരത്തിലും ആശ്രിതമായിരി 
ക്കുന്നുവോ യാതൊന്നു സ്ഥൂലവും സൂക്ഷ്മവും അവ്യക്ത 
മായ അവസ്ഥയില്‍തന്നെ എല്ലാവിധത്തിലും എല്ലാത്തി 
ന്റെയും ആശ്രയമായിരിക്കുന്നുവോ യാതൊന്ന്‌ രണ്ടു പാദങ്ങ 
ളോടും നാലുപാദങ്ങളോടും കൂടിയവയുടെമേല്‍ അതായത്‌ 
എല്ലാ ജീവസമുദായങ്ങളുടേയുംമേല്‍ തന്റെ അചിന്ത്യശക്തി 
ദ്വാരാ ഭരണം നടത്തുന്നുവോ ആ ആനന്ദരൂപനും സര്‍വ്വാധാ 
രനും സര്‍വ്വശക്തിമാനും ആയ പരമേശ്വരനെ നമുക്ക്‌ ശ്രദ്ധാ 
ഭക്തിപൂര്‍വ്വം ഹവിര്‍രൂപമാകുന്ന കാഴ്ച സമര്‍പ്പണം ചെയ്തു 
കൊണ്ട്‌ പൂജിക്കാം. അതായത്‌ എല്ലാം അദ്ദേഹത്തിനു 
സമര്‍പ്പണം ചെയ്തുകൊണ്ട്‌ അദ്ദേഹത്തിന്റേതുതന്നെയാക്കി 
ത്തീര്‍ക്കാം. ഇതുതന്നെ അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനുള്ള 
സഹജമായ ഉപായം. 


14. സൂക്ഷ്മാതിസൂക്ഷ്മം കലിലസ്യ മധ്യേ 
വിശ്വസ്യ സ്രഷ്ടാമനേകരൂപം 
വിശ്വസ്യൈകം പരിവേഷ്ടിതാരം 


ജ്ഞാത്വാ ശിവം ശാന്തിമന്ത്യന്തമേതി. 


യാതൊരു പരബ്രഹ്മപരമാത്മാവ്‌ സൂക്ഷ്മത്തേക്കാള്‍ 
അത്യന്തം സൂക്ഷ്മായിരിക്കുന്നുവോ അതായതു യാതൊന്ന്‌ 
അദ്ദേഹത്തിന്റെ കൃപ കൂടാതെ ഗ്രഹിക്കപ്പെടുന്നില്ലയോ 
യാതൊന്ന്‌ സകലതിന്റെയും ഹൃദയഗുഹാരൂപമാകുന്ന രഹ 
സ്യസങ്കേതത്തില്‍ സ്ഥിതിചെയ്യുന്നുവോ യാതൊന്ന്‌ നമ്മോട്‌ 
ഏറ്റവും അടുത്തിരിക്കുന്നുവോ യാതൊന്ന്‌ അഖിലലോക 
ത്തേയും സൃഷ്ടിക്കുന്നുവോ അതുപോലെ സ്വയം വിശ്വരൂപ 
മായി അനേകരൂപങ്ങളെ ധരിച്ചുകൊണ്ടിരിക്കുന്നുവോ 
യാതൊന്നു നിരാകാരരൂപത്തോടുകൂടി സമസ്ത ലോകങ്ങ 
ളേയും എല്ലാ ഭാഗങ്ങളില്‍നിന്നും വലയംചെയ്തു വസിക്കു 


ണ്ടെന്നാല്‍ ആ മഹാപുരുഷന്‍ ഈ അശാന്തമായ ജഗത്‌ 
പ്രപഞ്ചത്തോടു സര്‍വ്വഥാ സംബന്ധരഹിതനും വിരക്തനുമാ 
കുന്നു. 


15. സ ഏവ കാലേ ഭുവനസ്യ ഗോപ്താ 
വിശ്വാധിപഃ സര്‍വ്വഭൂതേഷു ഗുഡ്മാഃ. 
യസ്മിന്‍ യുക്താ ബ്രഹ്മര്‍ഷയോ ദേവതാശ്ച 


തമേവം ജ്ഞാത്വാ മൃത്യുപാശാംശ്ഛിനത്തി. 


യാതൊരുത്തന്റെ വര്‍ണ്ണനം കൂടെക്കൂടെ ചെയ്യപ്പെട്ടിരിക്കു 
ന്നുവോ ആ പരമദേവ പരമേശ്വരന്‍ തന്നെ സമയത്തിന്‌ അതാ 
യത്‌ വര്‍ത്ത മാനകാലത്തല്‍ സകല ബ്രഹ്മാണ്ഡത്തേയും സംര 
ക്ഷിക്കുന്നതുപോലെ അദ്ദേഹം പൂര്‍ണ്ണ ജഗത്തിന്റെ അധിപ 
തിയും എല്ലാ ജീവികളിലും അന്തര്യാമിയായ രൂപത്തില്‍ ഒളി 
ഞ്ഞിരിക്കുന്നവനുമാകുന്നു. അദ്ദേഹത്തില്‍ത്തന്നെ വേദരഹ 
സ്യങ്ങളെ അറിഞ്ഞിരിക്കുന്ന മഹര്‍ഷിഗണങ്ങളും എല്ലാ ദേവ 
തകളും ധ്യാനം വഴിയായി സാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. എല്ലാ 
വരും അദ്ദേഹത്തെ സ്മരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു 
കൊണ്ട്‌ അദ്ദേഹത്തില്‍ത്തന്നെ പറ്റിച്ചേര്‍ന്നിരിക്കുന്നു. ഇപ്ര 
കാരം പരമദേവനായ ആ പരമേശ്വരനെ അറിഞ്ഞിട്ട്‌ മനുഷ്യര്‍ 
യമരാജന്റെ എല്ലാ പാശങ്ങളേയും അതായതു ജനനമരണകാ 
രണഭൂതങ്ങളായ എല്ലാ ബന്ധനങ്ങളേയും മുറിച്ചുകളയുന്നു. 
പിന്നീട്‌ അവന്‍ ഒരിക്കലും പ്രകൃതിയുടെ ബന്ധനത്തില്‍ അക 
പ്പെടുന്നില്ല; എന്നെന്നേയ്ക്കുമായി സര്‍വ്വഥാ മുക്തനായിത്തീ 
രുന്നു. 
16. ഘൃതാത്പരം മണ്ഡമിവാതിസൂക്ഷ്മം 
ജ്ഞാത്വാ ശിവം സര്‍വ്വഭൂതേഷു ഗൂഡ്ധം. 
വിശ്വസ്യൈകം പരിവേഷ്ടിതാരം 
ജ്ഞാത്വാ ദേവം മുച്യതേ സര്‍വ്വപാശൈഃ. 
വെണ്ണയുടെ മുകള്‍ഭാഗത്തുള്ള സാരാംശത്തെപ്പോലെ 
യാതൊന്ന്‌ എല്ലാത്തിന്‍റെയും സാരവും അതുപോലെ 
സൂക്ഷ്മവും ആകുന്നുവോ കല്യാണസ്വരൂപനും ഏകമാത്രനു 
മായ ആ പരമദേവ പരമേശ്വരനെ എല്ലാ ജീവികളിലും ഒളി 
ഞ്ഞിരിക്കുന്നവനായും അതുപോലെ അഖിലജഗത്തിന്റെയും 
എല്ലാഭാഗങ്ങളില്‍നിന്നും വലയംചെയ്ത്‌ അതിനെ വ്യാപ്തമാ 
ക്കുന്നവനുമായി അറിഞ്ഞിട്ടു മനുഷ്യര്‍ എല്ലാ ബന്ധനങ്ങളില്‍ 
നിന്നും മോചനം പ്രാപിക്കുന്നു. 
17. ഏഷ ദേവോ വിശ്വകര്‍മ്മാ മഹാത്മാ 
സദാ ജനാനാ ഹൃദയേ സന്നിവിഷ്ടഃ 
ഹൃദാ മനീഷാ മനസാഭിക്ടിപ്തോ 
യ ഏതദ്‌ വിദുരമൃതാസ്തേ ഭവന്തി. 


പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ മഹാത്മാവ്‌ അതായത്‌ 
സര്‍വ്വശക്തിമാനും സര്‍വ്വവ്യാപിയും ആയ ഈ പരമേശ്വരന്‍ 


ന്നുവോ അവയ്ക്കെല്ലാമുപരിയായി ഏകനും അദ്വിതീയ കല്യാ സദാസമയവും എല്ലാ മനുഷ്യരുടേയും ഹൃദയങ്ങളില്‍ സമ്യ 


ണസ്വരൂപനുമായ മഹേശ്വരന അറിഞ്ഞിട്ട്‌ മനുഷ്യര്‍ നിത്യം 


ക്കായ വിധത്തില്‍ സ്ഥിതിചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഗുണ 


DP 


പ്രഭാവങ്ങളെ ശ്രവിച്ചിട്ടു ദ്രവിതവും വിശുദ്ധവുമായ നിര്‍മ്മല 
ഹൃദയത്തോടും നിശ്ചലയുക്തമായ ബുദ്ധിയോടും അതു 

പോലെ ഏകാഗ്രമായ മനസ്സുവഴിയായും നിരന്തരമായി ധ്യാനി 
ച്ചാല്‍ മാത്രമേ ആ പരമാത്മാവു പ്രത്യക്ഷമാകയുള്ളൂ. ഈ രഹ 
സ്യങ്ങളെ ഗ്രഹിച്ചിട്ടുള്ള സാധകന്‍ അദ്ദേഹത്തെ പ്രാപിച്ച്‌ അമൃ 
തസ്വരൂപനായിത്തീരുന്നു; എന്നെന്നേയ്ക്കുമായി ജനനമരണ 
ങ്ങളില്‍ നിന്നും മുക്തനാകുന്നു. 


18. യദാ തമസ്തന്ന ദിവാ ന രാത്രിര്‍ 

ന സന്ന ചാസഞ്ഛിവ ഏവ കേവലഃ 
തദക്ഷരം തത്സവിതുര്‍ വരേണ്യം 
പ്രജ്ഞാ ച തസ്മാത്‌ പ്രസൃതാ പുരാണീ. 


യാതൊരുസമയം അജ്ഞാതരൂപമാകുന്ന അന്ധകാര 
ത്തിന്റെ അഭാവം ഉണ്ടായിരിക്കുന്നുവോ ആ സമയം പ്രത്യക്ഷ 
മാകുന്ന തത്വം പകലും രാത്രിയും ആകുന്നില്ല. അതായത്‌ 
അതിനെ പകല്‍പോലെ പ്രകാശമയമായും രാത്രിക്കുതുല്യം 
അന്ധകാരമായും പറയുവാന്‍ സാദ്ധ്യമല്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ അത്‌ രണ്ടിനെക്കാളും അസാധാരണാകുന്നു. അവിടെ 
ജ്ഞാനാജ്ഞാനങ്ങളുടെ ഭേദങ്ങള്‍ക്കോ കല്പനകള്‍ക്കോ 
സ്ഥാനമില്ല. അത്‌ സത്തും അസത്തും ആകുന്നില്ല. അതിനെ 
സത്തെന്നും അസത്തെന്നും പറയേണ്ട പ്രശ്‌നമേ ഉദിക്കുന്നി 
ല്ല. എന്തുകൊണ്ടെന്നാല്‍ അത്‌ സത്തെന്നും അസത്തെന്നു 
മുള്ള നാമങ്ങളാല്‍ അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളേക്കാളും 
അത്ഭുതകരമാണ്‌. ഏകമാത്ര കല്യാണസ്വരൂപനായ 
ശിവന്‍തന്നെ ആ തത്വമാകുന്നു. അദ്ദേഹം സര്‍വ്വഥാ അവിനാ 
ശിയാകുന്നു. സൂര്യാദികളായ എല്ലാ ദേവകളുടേയും ഉപാസ്യ 
ദേവനാകുന്നു. അദ്ദേഹത്തില്‍നിന്നുതന്നെ ആദി മുതല്‍ നില 
നിന്നുവരുന്ന ഈ അനാദിയായ ജ്ഞാനം വികാസം പ്രാപിച്ചു 
കൊണ്ടിരിക്കുന്നു. അതായത്‌ പരമാത്മാവിനെ അറിയുന്നതിനും 
പ്രാപിക്കുന്നതിനുംവേണ്ടിയുള്ള സാധന അധികാരികളുടെ പര 
മ്പരയില്‍നിന്നും പ്രാപ്തമായി നിലനിന്നുവരുന്നു. 


19. നൈനമൂര്‍ധ്വം ന തിര്യഞ്ചം ന മധ്യേ 
പരിജ്ഗ്രഭത്‌ 


ന തസ്യ പ്രതിമാ അസ്തി യസ്യ നാമ മഹദ്യശഃ. 


പല മന്ത്രങ്ങളിലായി യാതൊന്നിന്റെ വര്‍ണ്ണനം നടത്തപ്പെ 
ട്ടിരിക്കുന്നുവവോ പരമ പ്രാപ്യമായ ആ പരബ്രഹ്മത്തെ 
യാതൊരു മനുഷ്യനും മുകളില്‍ നിന്നോ താഴെനിന്നോ ഇട 
യ്ക്കുനിന്നോ മറ്റെവിടെ നിന്നുമോ കരസ്ഥമാക്കുവാന്‍ സാധി 
ക്കുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ അതു സര്‍വ്വഥാ അഗ്രാഹ്യമാ 
കുന്നു - പിടിയിലൊതുങ്ങുന്നില്ല. ഇതിനെ അറിയുകയും പ്രാപി 
ക്കുകയും ചെയ്യേണ്ടതായ കാര്യം ശാസ്ത്രങ്ങളില്‍ കാണപ്പെ 
ടുന്നു. അവയെ പ്രാപിച്ചിട്ടുള്ളവര്‍ക്കു മാത്രമേ അതിന്റെ 
രഹസ്യം മനസ്സിലാക്കുവാന്‍ സാധിക്കുന്നുള്ളൂ. അതും വാക്കു 
കളാല്‍ വ്യക്തമാക്കുവാന്‍ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ 
വാക്കുകളും മനസ്സും അവിടംവരെ എത്തുന്നില്ല. അത്‌ അറി 
യുന്നതിനും അറിയിക്കുന്നതിനും പറ്റുന്ന എല്ലാ വസ്തു 
ക്കള്‍ക്കും അതീതമാകുന്നു. യാതൊന്നിന്റെ നാമം “മഹായ 


ശസ്സ്‌' ആകുന്നുവോ യാതൊന്നിന്റെ മഹായശസ്സ്‌ ae 
പ്രസിദ്ധമായിരിക്കുന്നുവോ ആ പരാപരബ്രഹ്മത്തിനു യാതൊരു 
ഉപമകളും ഗ്രഹിക്കുന്നതിനും ഗ്രഹിപ്പിക്കുന്നതിനും സാധ്യമാ 
കത്തക്കവിധത്തില്‍ കാണപ്പെടുന്നില്ല. അതിനാല്‍ മനുഷ്യര്‍ ആ 
പരമമായ തത്വത്തെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും അഭി 
ലാഷമുള്ള വരായിരിക്കണം. എന്തുകൊണ്ടെന്നാല്‍ മനുഷ്യര്‍ക്ക്‌ 
അതു ലഭിക്കുന്നതാണെങ്കില്‍ നമുക്കുമതു ലഭിക്കണം. 


20. ന സംദൃശേ തിഷ്ഠതി രൂപമസ്യ 
നചക്ഷുഷാ പശ്യതി കശ്വനൈനം. 
ഹൃദാ ഹൃദിസ്ഥം മനസാ യ ഏന- 


മേവം വിദുരമൃതാസ്തേ ഭവന്തി. 


യാതൊന്നിന്റെ പ്രകരണം നടന്നുകൊണ്ടിരിക്കുന്നുവോ ആ 
പരമ പ്രാപ്യനായ പരമാത്മാവിന്റെ സ്വരൂപം ദൃഷ്ടിപഥത്തില്‍ 
നില്‍ക്കുന്നില്ല. സാധകന്‍ മനസ്സുവഴിയായി അദ്ദേഹത്തെ ചിന്തി 
ക്കുമ്പോള്‍ വിശുദ്ധമായ അന്തഃംകരണത്തില്‍ ഓരോര സമയ 
ത്തായി ആനന്ദമയനായ പരമേശ്വരന്റെ സ്വരൂപത്തിന്റെ മിന്നി 
മറയല്‍ ഉണ്ടാകുന്നു. എന്നാല്‍ അത്‌ നിശ്ചലമായിക്കാണപ്പെ 
ടുന്നില്ല. ഈ പരമാത്മാവിനെ ആര്‍ക്കും പ്രാകൃതങ്ങളായ നേത്ര 
ങ്ങള്‍ വഴിയായി ദര്‍ശിക്കുവാന്‍ സാധിക്കുന്നില്ല. യാതൊരു 
ത്തന്‌ ഈ പരമാത്മാവ്‌ സ്വയം കൃപയോടുകൂടി ദിവ്യദൃഷ്ടി 
പ്രദാനം ചെയ്തിരിക്കുന്നുവോ അവനു മാത്രം അദ്ദേഹത്തെ 
ദിവ്യന്റേതങ്ങളാല്‍ ദര്‍ശിക്കുവാന്‍ കഴിയുന്നു. യാതൊരു 
സാധകന്‍ ഇപ്രകാരം ഈ രഹസ്യം മനസ്സിലാക്കി തന്റെ ഹൃദ 
യത്തില്‍ സ്ഥിതിചെയ്യുന്നു. ഈ അന്തര്യാമിയായ പരമാത്മാ 
വിനെ അദ്ദേഹത്തന്റെ ഗുണം, പ്രഭാവം ഇവയെ ശ്രവിച്ചിട്ട്‌ 
ഭക്തിഭാവത്താല്‍ ദ്രവിതമായ ഹൃദയംവഴിയായും നിര്‍മ്മലമായ 
മനസ്സുവഴിയായും നിരന്തരം അദ്ദേഹത്തെ ചിന്തിച്ചുകൊണ്ടു 
മനസ്സിലാക്കുന്നുവോ അവന്‍ അമരനായിത്തീരുന്നു - നിത്യ 
മായി ജനനമരണങ്ങളില്‍ നിന്നും മുക്തനായിത്തീരുന്നു. 


സംബന്ധം - ഇപ്രകാരം പരമേശ്വരന്റെ സ്വരൂപത്തേയും അദ്ദേ 

ഹത്തിന്റെ പ്രാപ്തിയുടെ ഫലത്തേയും വിവരിച്ചിട്ട്‌ ഇനി രണ്ടു 

മന്ത്രങ്ങളിലായി ആദ്യം മുക്തിക്കുവേണ്ടിയും പിന്നീട്‌ സാംസാ 
രികങ്ങളായ ഭയങ്ങളില്‍ നിന്നുള്ള രക്ഷയ്ക്കുവേണ്ടിയും ആ 

പരമേശ്വരനോടു പ്രാര്‍ത്ഥിക്കുന്നതിനുളള പ്രകാരങ്ങളെ നിർദ്ദേ 
ശിക്കുന്നു. 


21. അജാത ഇത്യേവം കശ്ചിദ്‌ ഭീരുഃ പ്രപദ്യതേ 


രൂദ്രയത്തേ ദക്ഷിണം മുഖം തേന മാം 
പാഹി നിത്യം. 


ഹേ രുദ്രാ, സകലത്തിന്റെയും സംഹാരകനായ പരമേശ്വ 
രാ, അങ്ങ്‌ സ്വയം അജന്മാവാകുന്നു. അതിനാല്‍ മറ്റുളളവ 
രേയും ജനനമരണങ്ങളില്‍നിന്നു മുക്തരാക്കുന്നത്‌ അങ്ങയുടെ 
സ്വഭാവമാണല്ലോ? ഇതുവിചാരിച്ച്‌ ജനനമരണങ്ങളെ ഭയപ്പെ 
ട്ടുകൊണ്ടിരിക്കുന്ന സാധകന്‍ ഈ സംസാരച്ചക്രത്തില്‍നിന്നും 
മോചനം നേടുന്നതിനുവേണ്ടി അങ്ങയെ ശരണം പ്രാപിക്കുന്നു. 
ഞാനും ഈ സാംസാരിക ച്ക്രത്തില്‍നിന്നും മോചനം നേടു 
ന്നതിനുവേണ്ടി അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അതിനാല്‍ 


P 


യാതൊന്ന്‌ അങ്ങയുടെ വലതുമുഖമാകുന്നുവോ അതായത്‌ 
യാതൊന്ന്‌ അങ്ങയുടെ കല്യാണമയമായ സ്വരൂപമായിരിക്കു 
ന്നുവോ അതുവഴിയായി അങ്ങ്‌ എന്നെ ഈ ജനനമരണരൂപ 
മായ മഹാഭയത്തില്‍നിന്നും എന്നെന്നേയ്ക്കുമായി രക്ഷിച്ചാ 
ലും. എന്നെ നിത്യമായി ഈ ഭയത്തില്‍നിന്നും മുക്തമാക്കി 
യാലും. 


22. മാ നസ്തോകേ തനയേ മാന ആയുഷി 
മാ നോ ഗേഷു 


മാ നോ അശ്വേഷു രീരിഷഃ. വീരാന്മാ നോ 
രുദ്ര ഭാമി 


തോ വധീര്‍ ഹവിഷ്മന്തഃ സദമിത്വാ ഹവാമഹേ. 


സകലത്തേയും സംഹരിക്കുന്നവനായ ഹേ രുദ്രദേവാ, 
ഞങ്ങള്‍ നാനാപ്രകാരത്തിലുള്ള കാഴ്ചകള്‍ സമര്‍പ്പിച്ചുകൊണ്ട്‌ 
എപ്പോഴും അങ്ങയെ വിളിച്ചുകൊണ്ടു വസിക്കുന്നു. അങ്ങു 
തന്നെ ഞങ്ങളെ രക്ഷിക്കുന്നതില്‍ സര്‍ഡവ്വഥാ സമര്‍ത്ഥനാകു 
ന്നു. അതിനാല്‍ അങ്ങ്‌ ഞങ്ങളുടെമേല്‍ ഒരിക്കലും കുപിതനാ 
കാതിരിക്കൂ. അതുപോലെ കുപിതനായിട്ട്‌ ഞങ്ങളുടെ പുത്രപൌ 
ത്രന്മാര്‍ക്കും ഞങ്ങളുടെ ആയുസ്സിനും കുതിര മുതലായ മൃഗ 
ങ്ങള്‍ക്കും ഒരിക്കലും യാതൊരു വിധത്തിലുമുള്ള ക്ഷതം 
ഏല്പിക്കാതിരിക്കണേ. ഞങ്ങളുടെ വീരന്മാരായ പുരുഷന്മാരെ 
നശിപ്പിക്കാതിരിക്കണേ. അതായത്‌ എല്ലാ പ്രകാരത്തിലും ഞങ്ങ 
ളേയും ഞങ്ങളുടെ ധനത്തേയും ജനങ്ങളേയും രക്ഷിച്ചാലും. 


പഞ്ച മാദ്ധ്യായം 


1. ദ്വേ അക്ഷരേ ബ്രഹ്മപരേ ത്വനന്തേ 
വിദ്യാവിദ്യേ നിഹിതേ യത്ര ഗൂഡേ 
ക്ഷരം ത്വവിദ്യാ ഹൃമൃതം തു വിദ്യാ 
വിദ്യാവിദേ ഈശതേ യസ്തു സോ? ന്യഃ. 


യാതൊരു പരമേശ്വരന്‍ ബ്രഹ്മത്തെക്കാളും അത്യന്തം 
ശ്രേഷ്ഠനായിരിക്കുന്നുവോ തന്റെ മായയുടെ മറയില്‍ ഒളിഞ്ഞി 
രിക്കുന്നുവോ സീമാരഹിതനും അവിനാശിയുമായിരിക്കു 
ന്നുവോ അതായത്‌ യാതൊരുത്തന്‍ ദേശകാലങ്ങള്‍ക്കു 
സര്‍വ്ഥാ അതീതനായിരിക്കുന്നുവോ യാതൊരുത്തന്‌ ഒരി 
ക്കലും ഒരു പ്രകാരത്തിലും വിനാശം സംഭവിക്കുവാന്‍ സാധ്യ 
മല്ലാതിരിക്കുന്നുവോ അപ്രകാരമുള്ള പരമാത്മാവില്‍ വിദ്യയും 
അവിദ്യയും വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. അതായത്‌ രണ്ടും 
യാതൊരുത്തന്റെ ആധാരത്തിന്മേല്‍ ഉറച്ചിരിക്കുന്നുവോ 
അദ്ദേഹം പൂര്‍ണ്ണരബഹ്മപുരുഷോത്തമന്‍ തന്നെയാകുന്നു. 
ഇവിടെ പരിവര്‍ത്തനശീലം കൂടുകയും കുറയുകയും ചെയ്തു 
കൊണ്ടിരിക്കുന്ന ഉല്‍പ്പത്തി വിനാശസീലക്ഷരതത്വത്തെ 
അവിദ്യ എന്ന പേരില്‍ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
അത്‌ ജഡം ആകുന്നു. അതില്‍ വിദ്യയുടെ, ജ്ഞാനത്തിന്റെ, 
സര്‍വ്വഥാ അഭാവം ഉണ്ടായിരിക്കുന്നു. അതിനുവിരുദ്ധമായി 
യാതൊന്നു ജനനമരണങ്ങളില്‍ രഹിതമായിരിക്കുന്നുവോ 
യാതൊന്ന്‌ കൂടുകയും കുറയുകയും ചെയ്യാതിരിക്കുന്നുവോ 


ആ അവിനാശികൂടസ്ഥതത്വം (ജീവസമുദായം) വിദ്യ എന്ന 
പേരില്‍ വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാല്‍ അത്‌ ചേതന 
യാകുന്നു. വിജ്ഞാനമയമാകുന്നു. യാതൊരുത്തന്‍ ഈ വിദ്യ 
യെന്നും അവിദ്യയെന്നുമുള്ള പേരില്‍ വിളിക്കപ്പെടുന്ന ക്ഷര 
ത്തിന്റെയും അക്ഷരത്തിന്റെയും മേല്‍ ഭരണം നടത്തുന്നുവോ 
രണ്ടിന്റെയും സ്വാമിയായിരിക്കുന്നുവോ രണ്ടും യാതൊരു 
ത്തന്റെ ശക്തിയും പ്രകൃതിയും ആയിരിക്കുന്നുവോ ആ പര 
മേശ്വരന്‍ ഈ രണ്ടിനെക്കാളും അന്യനും തികച്ചും സാധാര 
ണനുമാകുന്നു. 


2. യോ യോനിം യോനിമധിതിഷ്ഠത്യേകോ 
വിശ്വാനി രൂപാണി യോനീശ്ച സര്‍വ്വാഃ 
ജഷിം പ്രസൂതം കപിലം യസ്തമഗ്രേ 


ജ്ഞാനൈര്‍ബിഭര്‍ത്തി ജായമാനം ച പശ്യേത്‌. 


ഈ പ്രപഞ്ച.ത്തില്‍ ദേവകള്‍, മനുഷ്യര്‍, മൃഗങ്ങള്‍, പക്ഷി 
കള്‍, കീടങ്ങള്‍, ചിത്രശലഭങ്ങള്‍ മുതലായി എത്രയോ യോനി 
കള്‍ കാണപ്പെടുന്നു. അതുപോലെ ഓരോന്നിനും ഭിന്നങ്ങളായ 
രൂപങ്ങളുമുണ്ട്‌. അവയെല്ലാത്തിന്റെയും അവയുടെ കാരണ 
രൂപങ്ങളായ പഞ്ചമഹഭൂതാദിയായ എല്ലാ തത്വങ്ങളുടേയും 
അധിപതിയായിരിക്കുന്നതു യാതൊരുത്തനോ അതായത്‌ ഇവ 
യെല്ലാം യാതൊരുത്തന്റെ അധീനത്തിലായിരിക്കുന്നുവോ 
യാതൊരുത്തന്‍ ഏറ്റവുമാദ്യം ജന്മമെടുത്ത കപില മഹര്‍ഷിയെ 
അതായത്‌ ഹിരണ്യഗര്‍ഭനായ ബ്രഹ്മാവിനെ ഓരോ സര്‍ഗ്ഗത്തി 
ന്റെയും ആദിയില്‍ എല്ലാ പ്രകാരത്തിലുമുള്ള ജ്ഞാനങ്ങളാല്‍ 
പരിപുഷ്ടമാക്കുകയും - എല്ലാ പ്രകാരത്തിലുമുള്ള ജ്ഞാന 
ത്താല്‍ സമ്പന്നമാക്കി സൃഷ്ടിക്കുകയും അതുപോല യാതൊ 
രുത്തന്‍ ഏറ്റവും ആദ്യമായി ഉര്ഭവിച്ചിട്ട്‌ ആ ഹിരണ്യഗര്‍ഭത്തെ 
ദര്‍ശിക്കുകയും ചെയ്തുവോ അദ്ദേഹം തന്നെയാകുന്നു. 
സര്‍വ്വശക്തിമാനും സര്‍വ്വാധാരവും അഖിലത്തിന്റേയും സ്വാമി 
യുമായ പരബ്രഹ്മ പുരുഷോത്തമന്‍. 


3. ഏകൈകം ജാലം ബഹുധാ വികുര്‍വ- 
ന്നസ്മിന്‍ ക്ഷേത്രേ സംഹരത്യേഷ ദേവഃ 
ഭൂയഃ സൃഷ്ട്വാ പതയസ്തഥേശഃ 


സര്‍വാധിപത്യം കുരുതേ മഹാത്മാ. 


യാതൊരുത്തന്റെ പ്രകരണങ്ങള്‍ തുടര്‍ന്നുകൊണ്ടിരിക്കു 
ന്നുവോ പരമദേവനായ ആ പരമേശ്വരന്‍ ഈ പ്രപഞ്ചരൂപമാ 
കുന്ന ക്ഷേത്രത്തില്‍ സൃഷ്ടികാലത്തില്‍ ഓരോരോ സമൂഹ 
ങ്ങളെ അതായത്‌ ബുദ്ധി മുതലായവയും ആകാശാദികളായ 
തന്റെ പ്രകൃതികളെ പലപ്രകാരത്തില്‍ വിഭജിച്ചിട്ട്‌ ഓരോന്നിനും 
ഭിന്നഭിന്നമായ രൂപവും നാമവും ശക്തിയും നല്‍കി അവയെ 
വികസിപ്പിക്കുകയും സ്വയം തെന്നെ പ്രളയകാലത്തില്‍ 
അവയെ എല്ലാം സംഹരിക്കുകുയം ചെയ്തുകൊണ്ടിരിക്കുന്നു. 
മഹാത്മാവായ ആ പരമേശ്വരന്‍ സൃഷ്ടികാലത്തില്‍, മുന്‍ 
പ്രാവശ്യത്തെപ്പോലെതന്നെ സമസ്തലോകങ്ങളേയും അവ 
യുടെ അധിപന്മാരെയും സൃഷ്ടിച്ചിട്ട്‌ സ്വയം അവയെല്ലാത്തി 
ന്റെയും അധിഷ്ഠാതാവായി അവയുടെമേല്‍ ഭരണം നടത്തു 
ന്നു. അദ്ദേഹത്തിന്റെ ലീല അചിന്ത്യങ്ങളാകുന്നു. ചിന്തിക്കു 


ന്നതുകൊണ്ട്‌ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങള്‍ മനസ്സിലാക്കുവാന്‍ 


സാധിക്കുന്നതുമല്ല. അദ്ദേഹത്തിന്റെ ഭക്തന്മാര്‍തന്നെ ആ ലീല 
കളുടെ രഹസ്യത്തെ മാത്രമേ അല്പമായി മനസ്സിലാക്കു 


ന്നുള്ളൂ. 
4. സർവാ ദിശ ഈര്‍ധ്വമധശ്ച തിര്യക്‌ 
പ്രകാശയന്‍ ശ്രാജതേ യദ്വനഡ്വാന്‍ 
ഏവം സ ദേവ ഭഗവാന്‍ വരേണ്യോ 


യോനിസ്വഭാവാന ധി തിഷ്ഠത്യേകഃ. 


എപ്രകാരം ഈ സൂര്യന്‍ ഈ പ്രപഞ്ചത്തെ എല്ലാ ഭാഗങ്ങ 
ളില്‍ നിന്നും പ്രകാശിപ്പിച്ചുകൊണ്ടു വിരാജിക്കുന്നുവോ അതേ 
പ്രകാരം ആ ഭഗവാന്‍ - സര്‍വ്വവിധ ഐശ്വര്യങ്ങളാല്‍ സമ്പ 
ന്നനും എല്ലാവരാലും ഭജനയോഗ്യനുമായ പരമദേവപരമേശ്വ 
രന്‍ - ഏകനായിത്തന്നെ സമസ്തകാരണരൂപങ്ങളായ തന്റെ 
ഭിന്നഭിന്നശക്തികളുടെ അധിഷ്ഠാതാവായി അവയെയെല്ലാം 
നയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും അതാതുകളുടേതായ 
കാര്യങ്ങള്‍ നടത്തുന്നതിനുള്ള സാമര്‍ത്ഥ്യം നല്‍കി യഥാ 
യോഗ്യം പ്രവര്‍ത്തനങ്ങളില്‍ വ്യാപൃതനായിരിക്കുന്നു. 


സംബന്ധം - മുകളില്‍ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്‌ ഇനി 
സ്പഷ്ടീകരണം നല്‍കുന്നു. 
5. യച്ച സ്വഭാവം പചതി വിശ്വയോനിഃ 
പാച്യാംശ്വ സര്‍വാന്‍ പരിണാമയേദ്‌ യഃ 
സര്‍വമേതദ്‌ വിശ്വമധിതിഷ്ഠത്യേകോ 
ഗുണാംശ്ച സര്‍വാന്‍ വിനിയോജയേദ്‌ യഃ. 
യാതൊന്ന്‌ ഈ സമ്പൂര്‍ണ്ണവിശ്വത്തിന്റെ കാരണമാകു 
ന്നുവോ അതായത്‌ യാതൊന്നിനു മറ്റു യാതൊരു കാരണവും 
ഇല്ലാതിരിക്കുന്നുവോ, ജഗത്തിന്റെ കാരണരൂപങ്ങളായി പറയ 


പ്പെടുന്ന എല്ലാ തത്വങ്ങളുടേയും ശക്തിരൂപ സ്വഭാവത്തെ 
യാതൊരുത്തന്‍ തന്റെ സങ്കല്പരൂപമാകുന്ന തപത്താല്‍ പാക 


പ്പെടുത്തുന്നുവോ അതായത്‌ ആകാശാദികളായ എല്ലാ തത്വങ്ങ 


ളുടേയും ഭിന്നങ്ങളായ ശക്തികല്‍ പ്രളയകാലത്തില്‍ ലുപ്ത 
മായിതീരുന്നുവോ, അവയെ തന്റെ സങ്കല്പദ്വാരാ വീണ്ടും 


പ്രത്യക്ഷപ്പെടുത്തുകയും പ്രത്യക്ഷമാക്കപ്പെട്ട ശക്തികളെ നാനാ 


രൂപങ്ങളില്‍ പരിവര്‍ത്തനപ്പെടുത്തി ഈ വിചിത്രമായ ജഗ 
ത്തിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുപോലെ സത്വാദി 
ത്രിഗുണങ്ങളുടേയും അവയില്‍നിന്നുത്ഭവിച്ചിട്ടുള്ള വസ്തു 
ക്ഖളുടെ ജീവികളോടുകൂടിയുള്ള അവയുടെ കര്‍മ്മാനുസ്യ 
തമായ സംബന്ധത്തേയും യഥായോഗ്യം സ്ഥാപിച്ചുകൊണ്ടി 
രിക്കുന്നു. ഇപ്രകാരം യാതൊരുത്തന്‍ തനിയെതന്നെ ഈ 
സമ്പൂര്‍ണ്ണജഗത്തിന്റെ എല്ലാവ്യവസ്ഥകളും നടത്തി ഇതിന്റെ 
മേല്‍ ഭരണം നടത്തുന്നുവോ അദ്ദേഹം സര്‍വ്വശക്തിമാനായ 
പരബ്രഹ്മപരമേശ്വരനാകുന്നു. 


6. തദ്‌ വേദഗുഹ്യോപനിഷത്സു ഗുന്ധം 
തദ്‌ ബ്രഹ്മാ വേദതേ ബ്രഹ്മയോനിം 
യേ പൂര്‍വ്വദേവാ ടൂഷയശ്ച തദ്വിദു- 


സ്തേ തന്മയാ അമൃതാ വൈ ബഭുവുഃ. 


ആ പരബ്രഹ്മപരമാത്മാവിനെ വേദങ്ങളുടെ on 
രൂപമായ ഉപനിഷത്തുക്കളില്‍ ഒളിഞ്ഞിരിക്കുന്നു. അതായത്‌ 
അദ്ദേഹത്തിന്റെ സ്വരൂപവര്‍ണ്ണനം ഉപനിഷത്തുക്കളില്‍ രഹസ്യ 
മായി ചെയ്യപ്പെട്ടിരിക്കുന്നു. വേദം പുറപ്പെട്ടതും അദ്ദേഹ 
ത്തില്‍നിന്നുതന്നെയാകുന്നു. ഇപ്രകാരം വേദങ്ങളില്‍ 
മറഞ്ഞിരിക്കുന്നവനും വേദങ്ങളുടെ പ്രാകട്യസ്ഥാനവുമായ ആ 
പരമേശ്വരനെ ബ്രഹ്മാവ്‌ അറിയുന്നു. അദ്ദേഹത്തെക്കൂടാതെ 
മറ്റെത്രയോ പൂര്‍വ്വവര്‍ത്തികളായ ദേവകളും ജഷിമാരും അദ്ദേ 
ഹത്തെ അറിഞ്ഞിരിക്കുന്നുവോ അവരെല്ലാം അദ്ദേഹ 
ത്തില്‍ത്തന്നെ വിലീനരായി ആനന്ദസ്വരൂപമന്മാരായിത്തീരു 
ന്നു. അതിനാല്‍ സര്‍വ്വശക്തിമാനും സര്‍വ്വാധാരവും അഖില 
ത്തിന്റെയും അധീശനുമായ പരമാത്മാവിനെ മുകളില്‍ പറഞ്ഞ 
പ്രകാരത്തില്‍ അംഗീകരിച്ചിട്ട്‌ അദ്ദേഹത്തെ അറിയുന്നതിനും 
പ്രാപിക്കുന്നതിനും മനുഷ്യര്‍ തല്‍പ്പരരായിത്തീരണം. 


സംബന്ധം - പരമേശ്വരന്‍ എല്ലാ ജിവികളേയും അവയുടെ 

കര്‍മ്മാനുസൃതമായ ഗുണങ്ങളോടുകൂടി സംയോജിപ്പിച്ചിരിക്കു 
ന്നു. അതിനാല്‍ ജീവാത്മാവിന്‍റെ സ്വരൂപവും നാനായോനി 

കളില്‍ക്കൂടി ചരിക്കുനനതിനുള്ള കാരണവും പറയുന്നതിനു 

വേണ്ടി പ്രത്യേക പ്രകരണങ്ങള്‍ ആരംഭിക്കുന്നു. 


7. ഗുണാമ്പായോ യഃ ഫലകര്‍മ്മകര്‍ത്താ 
കൃതസ്യതസ്യൈവ സ ചോപഭോക്താ. 
സ വിശ്വരൂപസ്ത്രിഗുണസ്ത്രിവര്‍ത്മാ 


പ്രാണാധിപഃ സംചരതി സ്വകര്‍മ്മഭിഃ. 


ഈ മന്ത്രത്തില്‍ പ്രകരണം ആരംഭിക്കുന്നതുതന്നെ ജീവാ 
ത്മാവിനു “ഗുണാന്വയ” വിശേഷണംകൊണ്ടാണ്‌. യാതൊന്ന്‌ 
ജീവഗുണങ്ങളാല്‍ ബന്ധിക്കപ്പെട്ട പ്രകൃതിയില്‍ സ്ഥിതിചെയ്യു 
ന്നതായിരിക്കുന്നുവോ അത്‌ ജനനമരണമാകുന്ന ഈ സംസാ 
രച്രകത്തില്‍ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. യാതൊന്ന്‌ ഗുണാതീ 
തമായിരിക്കുന്നുവോ അതു കറങ്ങുന്നില്ല. യാതൊരു ജീവാ 
ത്മാവ്‌ സത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ ത്രിഗുണങ്ങളാല്‍ ബന്ധി 
ക്കപ്പെട്ടിരിക്കുന്നുവോ അതു നാനാപ്രകാരങ്ങളിലുള്ള കര്‍മ്മ 
ഫലരൂപങ്ങളായ ഭോഗങ്ങളുടെ പ്രാപ്തിക്കുവേണ്ടി നാനാപ്രകാ 
രത്തിലുമുള്ള കര്‍മ്മങ്ങള്‍ ചെയ്യുകുയം തന്നാല്‍ ചെയ്യപ്പെട്ട 
ആ കര്‍മ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനുവേണ്ടി വിവിധ 
യോനികളില്‍ ജന്മമെടുത്തു വിഭിന്നരുപങ്ങളില്‍ പ്രത്യക്ഷപ്പെ 
ടുകയും എവിടെയായിരുന്നാലും ത്രിഗുണങ്ങളാല്‍ യുക്തമാ 
യിരിക്കുകയും ചെയ്യുന്നു. 


സംബന്ധം - ജീവാത്മാവിന്റെ സ്വരൂപം എങ്ങനെയുള്ളതാ 
കുന്നു എന്ന ചോദ്യത്തിനു മറുപടി പറയുന്നു. 

8. അങ്ഗുഷ്ഠമാത്രോ രവിതുല്യരൂപഃ 
സംകല്പാഹം കാരസമമ്പിതോ യഃ. 
ബുദ്ധേര്‍ഗുൂണേനാത്മഗുണേന ചൈവ 
രാഗ്രമാത്രോ ആഹ്യപരോ/ പി ദൃഷ്ടഃ. 

മനുഷ്യഹൃദയം അംഗുഷ്ഠത്തിന്റെ അളവില്‍ കണക്കാക്ക 


പ്പെടുകയും ആ ഹൃദയത്തില്‍ത്തന്നെ ജീവാത്മാവു വസിക്കു 
കയും ചെയ്യുന്നു. അതിനാല്‍ അതിനെ അംഗുഷ്ഠമാത്രം (അം 


I 


ഗുഷ്ഠത്തിന്റെ അളവോടുകൂടിയത്‌) എന്നു പറയുന്നു. 
അതിന്റെ വാസ്തവികസ്വരൂപം സൂര്യനേപ്പോലെ പ്രകാശമയം 
(വിജ്ഞാനമയം) ആകുന്നു. അതിനെ അജ്ഞാനരുപമാകുന്ന 
അന്ധകാരം സ്പര്‍ശിക്കുന്നതേയില്ല. അത്‌ സങ്കല്പത്താലും 
അഹങ്കാരത്താലും യുക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതിനാല്‍ സങ്ക 
ല്പരൂപമാകുന്ന ബുദ്ധിയുടെ ഗുണത്താല്‍ അഹന്തയും മമ 
തയും സംബദ്ധമായിരിക്കുന്നതുകാരണം സൂചിമുനപോലെ 
അത്യന്തം സൂക്ഷ്മാകാരത്തോടുകൂടിയതും പരമാത്മാ 
വില്‍നിന്നു ഭിന്നവുമാകുന്നു. ജീവാത്മാവിന്റെ തത്വത്തെ അറി 
ഞ്ഞിട്ടുള്ള ജ്ഞാനികളായ പുരുഷന്മാര്‍ ഗുണങ്ങളാല്‍ യുക്ത 
മായ ജീവാത്മാവിന്റെ സ്വരൂപത്തെ ഇങ്ങനെ തന്നെ കണ്ടിരി 
ക്കുന്നു. ആത്മാവിന്റെ സ്വൂരൂപം വാസ്തവത്തില്‍ അത്യന്തം 
സൂക്ഷ്മമാകുന്നു. അതിസൂക്ഷ്മങ്ങളായ ജഡവസ്തുക്കള്‍ 
അതിന്റെ തുലനത്തില്‍ സ്ഥുലങ്ങളായിരിക്കുന്നു. അതിന്റെ 
സൂക്ഷ്മതത്വത്തെ യാതൊരു ജഡവസ്തുക്കളുടേയും അളവി 
നാല്‍ അളക്കപ്പെടുവാന്‍ സാധ്യമല്ല. അതിന്റെ ലക്ഷ്യം മനസ്സി 
ലാക്കുന്നതിനു വേണ്ടി മാത്രം അതിനെ സംബന്ധവസ്തുവിന്റെ 
ആകാരത്തോടുകൂടി വിശേഷിപ്പിക്കുന്നു. ഹൃദയ ദേശത്തു വസി 
ക്കുന്നതുകാരണം അതിനെ അംഗുഷ്ഠമാത്രപരിമാണമെന്നു പറ 
യുകയും ബുദ്ധിഗുണത്തിന്റെയും അതുപോലെ ആത്മഗുണ 
ത്തിന്റെയും സംബന്ധത്തില്‍നിന്നും അതിനെ സൂചിമുനയുടെ 
ആകാരത്തോടുകൂടിയതെന്നു പറയുകയും ചെയ്യുന്നു. ബുദ്ധി 
മുതലായവയെ സൂചിമുനയോടുപമിക്കുന്നു. ഇതുകൊണ്ടു 
തന്നെ ജീവാത്മാവിനെ ഇവിടെ സൂചിമുനയ്ക്കു സദൃശമായി 
പറഞ്ഞിരിക്കുന്നു. 


സംബന്ധം - പൂര്‍വ്വമന്ത്ത്തില്‍ യാതൊരു ജീവാത്മാവിന്റെ 
സ്വരൂപത്തെ സൂചിമുനയ്ക്കു സദൃശം സൂക്ഷ്മമെന്നു പറഞ്ഞി 
രിക്കുന്നുവോ അതിനെ വീണ്ടും സ്പഷ്ടമാക്കുന്നു - 


9. വാലാഗ്രശതഭാഗസ്യ ശതധാ കല്പിതസ്യ ച 


ഭാഗോ ജീവഃ സ വിജേഞേയഃ സ 
ചഠനന്ത്യായ കല്പതേ. 


പൂര്‍വ്വമ്ര്തത്തില്‍ ജീവാത്മാവിന്റെ സ്വരൂപം സൂചിമു 
നയ്ക്കുസദൃശം സൂക്ഷ്മമെന്നു പറഞ്ഞിരിക്കുന്നു. അതു 
ഗ്രഹിക്കുന്നതില്‍ ഭ്രമം സംഭവിക്കുവാന്‍ സാധ്യതയുണ്ട്‌. അതി 
നാല്‍ നല്ലതുപോലെ ഗ്രഹിക്കുന്നതിന്‌ വീണ്ടും ഇപ്രകാരം പറ 
യുന്നു. ധാന്യമണിയുടെ മുനയെ നമുക്ക്‌ ഒരു നൂറകഷണങ്ങ 
ളാക്കാം. പിന്നെ അവയില്‍നിന്നും ഒരെണ്ണമെടത്തിട്ട്‌ അതിനെ 
വീണ്ടും നൂറായിട്ട്‌ കഷണിക്കാം. അവയില്‍ ഒരു കഷണത്തിന്‌ 
എത്രമാത്രം സുക്ഷ്മമാകുവാന്‍ കഴിയുമോ അതായത്‌ ധാന്യ 
മണിയുടെ മുനയെ പതിനായിരമാക്കി കഷണിച്ചാല്‍ അതില്‍ 
ഒരു ഭാഗത്തിന്‌ എത്രമാത്രം സൂക്ഷ്മമാകുവാന്‍ സാധിക്കുമോ 
അതിനു സമാനമാണ്‌ ജീവാത്മാവിന്റെ സ്വരൂപം എന്നു മന 
സ്റിലാക്കണം. ഈ വിവരണം അതിന്റെ സൂക്ഷ്മതയെ ലക്ഷ്യ 
മാക്കുന്നതിനുവേണ്ടിമാത്രമാണ്‌. വാസ്തവത്തില്‍ ചേതനയു 
ടെയും സൂക്ഷ്മവസ്തുക്കളുടെയും സ്വരൂപം ജഡസ്ഥൂലവ 
സ്തുക്കളുടെ ഉപമയാല്‍ മനസ്സിലാക്കുവാന്‍ സാധ്യമല്ല. എന്തു 
കൊണ്ടെന്നാല്‍ ധാന്യമണിയുടെ മുനയുടെ പതിനായിരത്തില്‍ 
ഒരു ഭാഗത്തിന്‌ ആകാശത്തില്‍ എത്രദേശങ്ങളെ തടയുവാന്‍ 


സാധിക്കുന്നുവോ അത്രയും ജീവാത്മാവു തടയുന്നില്ല. ചേത 
നാസൂക്ഷ്മവസ്തുക്കള്‍ക്കു ജഡസ്ഥൂലദേശത്തോടുകൂടി 
ബന്ധപ്പെടുവാന്‍ സാധ്യമല്ല. അതിസുക്ഷ്മമാണെന്നിരിക്കിലും 
സ്ഥൂലവസ്തുക്കളില്‍ സര്‍വ്വത വ്യാപ്തമായിരിക്കുവാന്‍ 
സാധിക്കുന്നു. ഇതേ ഭാവത്തെതന്നെ ഗ്രഹിപ്പിക്കുന്നതിനു 
വേണ്ടി അവസാനത്തില്‍ ഇപ്രകാരം പറയുന്നു. ഇത്‌ ഇത്രയും 
സൂക്ഷ്മമാണെന്നിരിക്കിലും അനന്തഭാവത്താല്‍ യുക്തമായി 
രിക്കുന്നതില്‍ അതായത്‌ അസീമമാകുന്നതില്‍ സമര്‍ത്ഥമാകു 
ന്നു. അത്‌ ജഡജഗത്തില്‍ എങ്ങും നിറഞ്ഞിരിക്കുന്നു. 


10. നൈവ സ്ര്രീ ന പുമാനേഷു പൈവായം 
നപുംസക. 


യദ്‌ യച്ഛരീരമാദത്തേ തേന തേന സ യൂജ്യതേ. 


ജീവാത്മാവ്‌ വാസ്തവത്തില്‍ സ്ത്രീയുമല്ല, പുരുഷനുമല്ല. 
നപുംസകവുമല്ല. അത്‌ ഒരു ശരീരത്തില്‍ പ്രവേശിക്കുമ്പോള്‍ 
അതുമായി സംയുക്തപ്പെട്ട്‌ അങ്ങനെതന്നെ ആയിത്തീരുന്നു. 
ഇന്ന്‌ സ്ത്രീയായിരിക്കുന്ന ജീവാത്മാവ്‌ അടുത്ത ജന്മത്തില്‍ 
പുരുഷനാകുന്നു. യാതൊന്ന്‌ പുരുഷനായിരിക്കുന്നുവോ അത്‌ 
സ്ത്രീയായും ഭവിക്കുന്നു. സ്ത്രീപുരുഷനപുംസകാദിഭേദങ്ങള്‍ 
ശരീരത്തെ സ്വീകരിച്ചതിനുമേല്‍ ഉണ്ടാകുന്നതാകുന്നു എന്നു 
ഭാവം. ജീവാത്മാവ്‌ സര്‍വ്വഭേദശൂന്യമാകുന്നു. എല്ലാ ഉപാധിക 
ളില്‍ നിന്നും രഹിതമാകുന്നു. 


1. സംകല്പനസ്പര്‍ശനദൃഷ്ടിമോഹൈര്‍- 
ഗ്രാസാംബുവൃഷ്ട്യാ ചാത്മവിവൃദ്ധിജന്മ 
കര്‍മ്മാനുഗാന്യനുക്രമേണ ദേഹീ 


സ്ഥാനേഷു രൂപാണ്യഭിസംപ്രപദ്യതേ. 


സങ്കല്പം, സ്പര്‍ശനം, ദൃഷ്ടി, മോഹം, ഭോജനം, ജലപാ 
നം, വൃഷ്ടി ഇവയെല്ലാംകൊണ്ടു സജീവമായ ശരീരത്തിന്റെ 
വൃദ്ധിയും ജന്മവും ഉണ്ടാകുന്നു. സ്ത്രീ പുരുഷന്മാരുടെ പര 
സ്പരമോഹപൂര്‍വ്വകമായ സങ്കല്പം, സ്പര്‍ശനം, വീക്ഷണം 
ഇവ വഴിയായുള്ള സഹവാസം ഉണ്ടായിക്കഴിഞ്ഞാല്‍ ജീവാ 
ത്മാവ്‌ ഗര്‍ഭത്തില്‍ വരുന്നു. എന്നാണ്‌ ഇതിന്റ ഭാവം. പിന്നീട്‌ 
മാതാവിന്റെ ഭോജനംകൊണ്ടും ജലപാനംകൊണ്ടും ഉണ്ടാകുന്ന 
പോഷകാംശങ്ങള്‍ വഴിയായി അതിന്റെ വളര്‍ച്ചയും ജനനവും 
നടക്കുന്നു. രണ്ടാമത്തെ ആശയം (ഭാവം) ഭിന്നഭിന്നയോനിക 
ളില്‍ ജീവന്റെ ഉല്‍പ്പത്തിയും വളര്‍ച്ചയും ഭിന്നഭിന്നപ്രകാരങ്ങ 
ളിലാകുന്നു എന്നാണ്‌. ചില യോനികളിലാകട്ടെ ആമമുട്ട 
യില്‍നിന്നെന്ന പോലെ സങ്കല്‍പമാത്രയില്‍ത്തന്നെ ജീവികളുടെ 
പോഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ചില യോനികളില്‍ പക്ഷി 
യുടെ മുട്ടയില്‍നിന്നെന്നപോലെ ആസക്തിയോടുകൂടിയ 
സ്പര്‍ശനംകൊണ്ടു സംഭവിക്കുന്നു. ചില യോനികളില്‍ മത്സ്യ 
ങ്ങള്‍ മുതലായവയിലെപ്പോലെ ആസക്തിയോടുകൂടിയ നോട്ടം 
കൊണ്ടുതന്നെ സംഭവിക്കുന്നു. മറ്റു ചില യോനികളില്‍ മനു 
ഷ്യരിലും മൃഗങ്ങളിലുംപോലെ അന്നഭക്ഷണം കൊണ്ടും ജല 
പാനംകൊണ്ടും സംഭവിക്കുന്നു. ചില യോനികളില്‍ വൃക്ഷല 
താദികളെപ്പോലെ വൃഷ്ടിയുണ്ടാകുന്ന മാത്രയില്‍ സംഭവിക്കു 
ന്നു. ഇപ്രകാരം നാനാപ്രകാരങ്ങളില്‍ സജീവ ശരീരങ്ങളുടെ 
സംരക്ഷണവും തുഷ്ടിപുഷ്ടിരൂപവൃദ്ധിയും ജന്മവും ഉണ്ടാ 


P 


കുന്നു. ജീവാത്മാവ്‌ തന്റെ കര്‍മ്മങ്ങള്‍ക്കനുസരണമായി അവ 
യുടെ ഫലങ്ങളെ അനുഭവിക്കുന്നതിനുവേണ്ടി ഇപ്രകാരം വിഭി 
ന്നങ്ങളായ ലോകങ്ങളില്‍ക്കൂടി ഗമനംചെയ്തുകൊണ്ട്‌ ഒന്നി 
നുശേഷം ഒന്നെന്ന ക്രമത്തില്‍ നാനാശരീരങ്ങളെ തുടര്‍ച്ച 

യായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. 


സംബന്ധം - ഇതിന്റെ നാനായോനികളില്‍ക്കുടി തുടര്‍ച്ചയാ 
യുള്ള ഗമനാഗമനം എന്തുകൊണ്ടു സംഭവിക്കുന്നു? ഇതി 
നെപ്പറ്റി വിവരിക്കുന്നു - 


12. സ്ഥൂലാനി സൂക്ഷ്മാണി ബഹൂനി ചൈവ 
രൂപാണി ദേഹീ സ്വഗൂണൈര്‍വ്യണോതി. 
ക്രിയാഗുണൈരാത്മഗുണൈശ്ച തേഷാം 


സംയോഗഹേതുരപരോ/ പി ദൃഷ്ടഃ. 


ജീവാത്മാവു തന്നാല്‍ ചെയ്യപ്പെട്ട കര്‍മ്മങ്ങളുടെ സംസ്ക്കാ 
രങ്ങളാലും ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍ ഇതുപോലെ പഞ്ചഭൂ 
തങ്ങള്‍ എന്നിവയുടെ സമുദായ രൂപമാകുന്ന ശരീരത്തിന്റെ 
ധര്‍മ്മങ്ങളാലും യുക്തമായിരിക്കുന്നതുകാരണം അഹന്ത, മമത 
മുതലായ ഗുണങ്ങള്‍ക്കു വശീഭൂതമായി അനേകമനേകം ശരീ 
രങ്ങളെ പ്രാപിക്കുന്നു. അതായത്‌ ശരീരത്തിന്റെ ധര്‍മ്മങ്ങളില്‍ 
അഹന്തയും മമതയും ഭാവിച്ചിട്ട്‌ തദ്‌ രൂപമായിരിക്കുന്ന നാനാ 
പ്രകാരങ്ങളിലുമുള്ള സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപങ്ങളെ 
സ്വീകരിക്കുന്നു. സ്വന്തം കര്‍മ്മാനുസൃതമായി ഭിന്നഭിന്നയോ 
നികളില്‍ ജന്മം സ്വീകരിക്കുന്നു. എന്നാല്‍ ഇപ്രകാരം ജന്മമെ 
ടുക്കുന്നതില്‍ ഇത്‌ സ്വതന്ത്രന്മാരായിരിക്കുന്നില്ല. അതിനാല്‍ 
സങ്കല്പവും കര്‍മ്മങ്ങളും അനുസരിച്ച്‌ അതാതു യോനികളില്‍ 
ഇതിനെ ബന്ധിപ്പിക്കുന്നതു മറ്റാരൊ ആകുന്നു. അദ്ദേഹം മുന്‍പ 
റഞ്ഞ പരമേശ്വരനാകുന്നു, തത്വജ്ഞാനികള്‍ ദര്‍ശിക്കുന്നതും 
അദ്ദേഹത്തെത്തന്നെയാണ്‌. അവര്‍ ഈ രഹസ്യങ്ങളെ വളരെ 
നന്നായി ഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ കര്‍മ്മങ്ങളുടെ സംസ്ക്കാ 
രനാമം ക്രിയാഗുണം എന്നാകുന്നു. എല്ലാ തത്വങ്ങളുടേയും 
സമുദായ രൂപമാകുന്ന ശരീരത്തെ കാണുക, ശ്രവിക്കുക മുത 
ലായ ശക്തികളുടെ നാമം ആത്മഗുണം എന്നാകുന്നു. ഇവ 
യുടെ സംബന്ധത്താല്‍ ജീവാത്മാവില്‍ വന്നുഭവിക്കുന്ന അഹ 
ന്ത, മമത, ആസക്തി മുതലായവയുടെ നാമം സ്വഗുണം എന്നു 
മാകുന്നു. 


സംബന്ധം - അനാദികാലംമുതല്‍ നിലനിന്നുവരുന്ന ഈ ജന 
നമരണരൂപമാകുന്ന ബന്ധത്തില്‍നിന്നും മോചനം പ്രാപിക്കു 
ന്നതിനുള്ള ഉപായം എന്താണ്‌? ഇതിനെ വിവരിക്കുന്നു. 


13. അനാദ്യനന്തം കലിലസ്യമധ്യേ 
വിശ്വസ്യ സ്രഷ്ടാരമനേകരൂപം 
വിശ്വസ്യൈകം പരിവേഷ്ടിതാരം 
ജ്ഞാത്വാ ദേവം മുച്യതേ സര്‍വ്വപാശൈ. 
പൂര്‍വ്വമന്ത്രത്തിൽ യാതൊരുത്തനെ ജീവാത്മാവിന്റെ നാനാ 
യോനികളോടും സംബന്ധപ്പെടുത്തുന്നവനായി പറഞ്ഞിരിക്കു 
ന്നുവോ യാതൊരുത്തന്‍ അന്തര്യാമിരൂപത്തില്‍ മനുഷ്യരുടെ 


ഹൃദയരൂപമാകുന്ന ഗുഹയില്‍ സ്ഥിതിചെയ്യുകയും അതു 
പോലെ നിരാകാരരൂപത്തോടുകൂടിയ ലോകം മുഴുവന്‍ വ്യാപി 


ചിരിക്കുകയും ചെയ്യുന്നുവോ യാതൊരുത്തന്‌ ത 
മില്ലാതിരിക്കുന്നുവോ അതായത്‌ യാതൊന്ന്‌ ഉല്പത്തി, വിനാ 
ശം, വൃദ്ധിക്ഷയം മുതലായ വികാരങ്ങളാല്‍ സര്‍വ്വഥാ ശൂന്യ 
നായിരിക്കുന്നുവോ സദാ ഏകരസനായിരിക്കുന്നുവോ യാതൊ 
രുത്തന്‍ എല്ലാ ലോകങ്ങളേയും സൃഷ്ടിച്ചിട്ട്‌ വിവിധരുപങ്ങ 
ളില്‍ പ്രത്യക്ഷപ്പെടുകയും ഈ ലോകത്തെ മുഴുവന്‍ എല്ലാഭാ 
ഗത്തുനിന്നും വലയം ചെയ്തിരിക്കുകയും ചെയ്യുന്നുവോ ഏക 
മാത്രനും സര്‍വ്വാധാരനും സര്‍വ്വശക്തിമാനും എല്ലാത്തിനെയും 
ഭരിക്കുന്നവനും സര്‍വ്വേശ്വരനുമായ ആ പരബ്രഹ്മ പുരുഷോ 
ത്തമനെ അറിഞ്ഞുകൊണ്ട്‌ ഈ ജീവാത്മാവ്‌ എന്നെന്നേയ്ക്കു 
മായി എല്ലാ ബന്ധനങ്ങളില്‍നിന്നും തികച്ചും മോചനം പ്രാപി 
ക്കുന്നു. 


സംബന്ധം - ഇനി ഉപസംഹാരമായി മുകളില്‍ പറഞ്ഞിട്ടുളള 
കാര്യങ്ങളെ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടു പരമാത്മ പ്രാപ്തി 
ക്കുള്ള ഉപായത്തെ വിവരിക്കുന്നു. 


14. ഭാവ്രഗാഹ്യമനീഡാഖ്യം ഭാവാഭാവകരം ശിവം. 


കലാസര്‍ഗ്ഗകരം ദേവം യേ വിദുസ്തേ 
ജഹുസ്തനും. 


ആ പരബ്രഹ്മ പരമേശ്വരന്‍ ആശ്രയരഹിതന്‍ അതായത്‌ 
ശരീരരഹിതന്‍ ആകുന്നു. അതുപോലെ ജഗത്തിന്റെ ഉല്‍പ്പ 
ത്തിയും സംഹാരവും നടത്തുന്നവനും പതിനാറു കലകളേയും 
സൃഷ്ടിച്ചവനുമാകുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കല്യാ 
ണസ്വരൂപനും ആനന്ദമയനുമായ ആ പരമേശ്വരനെ ശ്രദ്ധ, 
ഭക്തി, പ്രേമഭാവം ഇവയാല്‍ ഗ്രഹിക്കുവാന്‍ കഴിയുന്നു. 
യാതൊരു മനുഷ്യന്‍ പരമദേവനായ ആ പരമേശ്വരനെ അറി 
യുന്നുവോ അവന്‍ ശരീരത്തോടുള്ള തന്റെ ബന്ധത്തെ 
എന്നെന്നേയ്ക്കുമായി ഉപേക്ഷിക്കുന്നു. അതായത്‌ ഈ സംസാ 
രചക്രത്തില്‍നിന്നും എന്നെന്നേയ്ക്കുമായി മോചിക്കപ്പെടുന്നു. 
ഈ രഹസ്യം മനസ്സിലാക്കി മനുഷ്യര്‍ കഴിയുന്നതും വേഗ 
ത്തില്‍ പരമ സഹൃദയനും പരമദയാലുവും പരമപ്രേമിയും 
സര്‍വ്വശക്തിമാനും സര്‍വ്വാധാരനും സര്‍വ്വേശ്വരനുമായ ആ പര 
മാത്മാവിനെ അറിയുന്നിതനും പ്രാപിക്കുന്നതിനും വ്യഗ്രരായി 
ശ്രദ്ധയോടും ഭക്തിഭാവത്തോടും അദ്ദേഹത്തിന്റെ ആരാധന 
യില്‍ വ്യാപൃതരായിരിക്കണം. 


ഷഷ്ഠാദ്ധ്യായം 


1. സ്വഭാവമേകേ കവയോ വദന്തി 

കാലം തഥാന്യേ പരിമുഹൃമാനാഃ 

ദേവസൈ്യൈഷ മഹിമാ തു ലോകേ 

യേനേദം ശ്രാമ്യതേ ബ്രഹ്മച്രകം. 

ഈ ജഗത്തിന്റെ കാരണം സ്വാഭാവികമായതാണെന്ന്‌ 
എത്രയോ ആളുകള്‍ പറഞ്ഞിരിക്കുന്നു. പദാര്‍ത്ഥങ്ങളില്‍ 
യാതൊരു സ്വാഭാവികമായ ശക്തിയുണ്ടായിരിക്കുന്നു. അഗ്നി 
യില്‍ ഈ ജഗത്തിന്റെ കാരണമാകുന്നു. മറ്റുചിലര്‍ പറയുന്നത്‌ 


കാലമാണ്‌ ഈ ജഗത്തിന്‍റെ കാരണമാകുന്നതെന്നാണ്‌. എന്തു 
കൊണ്ടെന്നാല്‍ ഓരോരോ കാലങ്ങളിലും വസ്തുഗതമായ 


P 


ശക്തി പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. എന്നാല്‍ വൈജ്ഞാനി 
കര്‍ ശ്രമങ്ങളില്‍ അകപ്പെട്ടിരിക്കുന്നു. അതിനാല്‍ ഇവര്‍ക്ക്‌ ഈ 
ജഗത്തിന്റെ വാസ്തവികമായ കാരണം അറിയുവാന്‍ കഴിയു 
ന്നില്ല. വാസ്തവത്തില്‍ ഇത്‌ പരമദേവനും സര്‍വ്വശക്തിമാനു 
മായ പരമേശ്വരന്റെ മഹിമതന്നെയാകുന്നു. ജഗത്തിന്റെ വിചി 
ത്രമായ രചന കണ്ടും ചിന്തിച്ചും കഴിഞ്ഞാല്‍ അദ്ദേഹത്തിന്റെ 
മഹത്വം പ്രകടമാകും. അദ്ദേഹം കാലങ്ങള്‍ക്കും സ്വഭാവാ 
ദികളായ എല്ലാ കാരണങ്ങള്‍ക്കും അധിപതിയാണ്‌. അദ്ദേഹം 
വഴിയായി ഈ സംസാരച്ക്രം കറക്കപ്പെടുകയും ചെയ്യുന്നു. 
ഈ രഹസ്യം മനസ്സിലാക്കി ഈ ചക്രത്തില്‍നിന്നും മോചനം 
നേടുന്നതിനുവേണ്ടി അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. 


2. യേനാവൃതം നിത്ൃമിദം ഹി സര്‍വം 
ജ്ഞഃ കാലകാലോ ഗുണീസര്‍വ്വവിദ്യഃ 
തേനേശിതം കര്‍മ്മ വിവര്‍ത്തതേ ഹ 


പൃഥ്വപ്തേ ജോ/നിലഖാനി ചിന്ത്യം. 


യാതൊരു ജഗന്നിയന്താവും ജഗദാധാരവും ആയ പരമേ 
ശ്വരനാല്‍ പൂര്‍ണ്മമായ ഈ ജഗത്ത്‌ എപ്പോഴും എല്ലാ അവ 
സ്ഥകളിലും വ്യാപതമായിരക്കുന്നുവോ യാതൊരുത്തന്‍ കാല 
ത്തിന്റെയും മഹാകാലനായിരിക്കുന്നുവോ അതായത്‌ യാതൊ 
രുത്തന്‍ ജ്ഞാനസ്വരൂപനും ചിന്മയനും പരമാത്മാവും 
സുഹൃത്തും സമസ്ത ദിവ്യഗുണങ്ങളാല്‍ നിത്യസമ്പനും 
ആയിരിക്കുന്നുവവോ എല്ലാ ഗുണങ്ങളും യാതൊരുത്തന്റെ 
സ്വരൂപഭൂതവും ജ്ഞാനവുമായിരിക്കുന്നുവോ യാതൊരുതതന്‍ 
സമസ്ത ബ്രഹ്മാണ്ഡത്തേയും നന്നായറിഞ്ഞിരിക്കുന്നുവോ 
അദ്ദേഹത്താല്‍ത്തേന്നെ നടത്തപ്പെടുന്ന ഈ ജഗച്‌ ചക്രം നിയ 
മപൂര്‍വ്വകമായിത്തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 
പൃഥ്വി, ജലം, തേജസ്സ്‌, വായു, ആകാശം എന്നീ പഞ്ചമഹാദൂ 
തങ്ങളുടെമേല്‍ ഭരണം നടത്തിക്കൊണ്ട്‌ ഇവയെ താന്താങ്ങളുടെ 
കാര്യങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നതിനുള്ള ശക്തിപ്രദാനം ചെയ്തു 
പ്രവര്‍ത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശക്തിയോ 
ടുകൂടിയല്ലാതെ ഇവയ്ക്ക്‌ ഒന്നും ചെയ്യുവാന്‍ സാധിക്കുന്നി 
ല്ല. ഈ രഹസ്യം മനസ്സിലാക്കിയിട്ട്‌ മനുഷ്യന്‍ സര്‍വ്വശക്തിമാ 
നായ ആ പരമേശ്വരനെ ഉപര്യുക്തമായ ഭാവത്തോടു കൂടി ചിന്തി 


ക്കണം. 


3. തത്കര്‍മ്മ കൃത്വാ വിനിവര്‍ത്ത്യ ഭൂയ 
സ്തത്ത്വസ്യ തത്ത്വേന സമേത്യ യോഗം 
എകേന ദ്വാഭ്യാം ത്രിഭിരഷ്ടഭിര്‍വാ 


കാലേന ചൈവാത്മഗുണൈശ്ച സൂക്ഷ്മൈഃ. 


പരമേശ്വരന്‍തന്നെ തന്റെ ശക്തിഭൂതമായ മുലപ്രകൃതിയാല്‍ 
പഞ്ചസ്ഥൂല മഹാഭൂതികളുടെ രചനാകര്‍മ്മം നിര്‍വ്വഹിച്ചിട്ട്‌ 
അവയെ നിരീക്ഷിച്ചു പിന്നീടു ജഡതത്വങ്ങളോടുകൂടി 
ചേതനാതത്വത്തെ സംയുക്തമാക്കിയിട്ട്‌ നാനാരൂപങ്ങളില്‍ 
അനുഭവയോഗ്യമായ വിചിത്ര പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതാ 
യത്‌ അവിദ്യ. പുണ്യവും പാപവും കൂടിയ സഞ്ചിതകര്‍മ്മ 
സംസ്ക്കാരം, സത്വം രജസ്സ്‌ തമസ്സ്‌ എന്നീ മൂന്നു ഗുണങ്ങള്‍. 
കാലം, മനസ്സ്‌, ബുദ്ധി, അഹങ്കാരം, പൃഥ്വി, ജലം, തേജസ്സ്‌, 


വായു, ആകാശം ഈ എട്ടു പ്രകൃതിഭേദങ്ങള്‍ ഇവയെല്ലാ 
ത്തിനും പുറമേ അഹന്ത, മമത, ആസക്തി മുതലായി ആത്മ 
സംബന്ധികളായ സൂക്ഷ്മ ഗുണങ്ങളോടുകൂടി ജീവാത്മാ 
വിനെ ബന്ധപ്പെടുത്തിയിട്ട്‌ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നു 
മനസ്സിലാക്കണം. ഈ രണ്ടു വര്‍ണ്ണനകളുടെയും താല്‍പ്പര്യം 
ഒന്നുതന്നെയാകുന്നു. 


സംബന്ധം - ഈ രഹസ്യങ്ങളെ മനസ്സിലാക്കിയിട്ട്‌ സാധകന്‍ 
എന്തുചെയ്യണം എന്നു പറയുന്നു. 


4. ആരഭ്യ കര്‍മ്മാണി ഗുണാമ്പിതാനി 
ഭാവാംശ്ച സര്‍വ്വാന്‍ വിനിയോജയേദ്‌ യഃ 
തേഷാമഭാവേ കൃതകര്‍മ്മനാശഃ 


കര്‍മ്മക്ഷയേ യാതി സതത്വതോ/ന്യഃ. 


യാതൊരു കര്‍മ്മയോഗി സത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ ഗുണ 
ങ്ങളാല്‍ വ്യപ്തമായ തന്റെ വര്‍ണ്ണം, ആശ്രമം, പരിതസ്ഥിതി 
ഇവയ്ക്കനുകൂലമായി കര്‍ത്തവ്യകര്‍മ്മങ്ങളെ ആരംഭിച്ചിട്ട്‌ അവ 
യേയും തന്റെ എല്ലാവിധത്തിലുമുള്ള അഹന്ത, മമത, ആസക്തി 
മുതലായ ഭാവങ്ങളേയും ആ പരബ്രഹ്മ പരമേശ്വരനില്‍ഠേ 
സമര്‍പ്പിച്ചാലും ആ സമര്‍പ്പണത്താല്‍ ആ കര്‍മ്മങ്ങളോടുകൂ 
ടിയുള്ള സാധകന്റെ സംബന്ധം അവശേഷിക്കുന്നില്ലാത്തതു 
കാരണം അവ അവനു ഫലം നല്‍കുന്നില്ല. ഇപ്രകാരം അവ 
യുടെ അഭാവം ഉണ്ടാകുന്നതിനു മുന്‍പായി ചെയ്യപ്പെട്ടിട്ടുള്ള 
സഞ്ചിതങ്ങളായ കര്‍മ്മസംസ്ക്കാരങ്ങളുടെ ഉന്മൂലനാശം സംഭ 
വിക്കുന്നു. ഇപ്രകാരം കര്‍മ്മങ്ങളുടെ നാശം സംഭവിക്കുന്നതു 
കാരണം അവന്‍ അതിവേഗം പരമാത്മാവിനെ പ്രാപിക്കുന്നു. 
എന്തുകൊണ്ടെന്നാല്‍ വാസ്തവത്തില്‍ ഈ ജീവാത്മാവ്‌ ജഡ 
തത്വസമുദായങ്ങളില്‍ നിന്നും സര്‍വ്വഥാഭിന്നവും അതുപോലെ 
അസാധാരണവുമകുന്നു. അവയോടുകൂടിയുള്ള ഇതിന്റെ 
ബന്ധം അഹന്ത, മമത, മുതലായവ മൂലമുണ്ടായിട്ടുള്ളതാണ്‌. 
സ്വാഭാവികമായിട്ടു ള്ളതല്ല. 


സംബന്ധം - കര്‍മ്മയോഗത്തെ വര്‍ണ്ണിച്ചിട്ട്‌ ഇനി ഉപാസനാരൂ 
പമായ രണ്ടാമത്തെ സാധനയെ വര്‍ണ്ണിക്കുന്നു. 


5. ആദിഃ സ സംയോഗനിമിത്തഹേതുഃ 
പരസ്ത്രീകാലാ ദകലോ/പി ദൃഷ്ടഃ 
തം വിശ്വരൂപം ഭവഭൂതമീഡ്യം 


ദേവം സ്വചിത്തസ്ഥ മുപാസ്യ പൂര്‍വ്വം. 


സമസ്ത ജഗത്തിന്റെയും ആദികാരണനും സര്‍വ്വശക്തി 
മാനുമായ ആ പരമേശ്വരന്‍ ത്രികാലങ്ങള്‍ക്കും സര്‍വ്വഥാ അതീ 
തനാകുന്നു. അദ്ദേഹത്തില്‍ കാലത്തിന്റേതായ യാതൊരു ഭേദ 
ങ്ങളും ഇല്ല. ഭൂതകാലവും ഭാവികാലവും അദ്ദേഹത്തിന്റെ 
ദൃഷ്ടിയില്‍ വര്‍ത്തമാനകാലം തന്നെയാകുന്നു. അദ്ദേഹം പതി 
നാറു കലകളില്‍നിന്നും രഹിതനായിട്ടും ലോകത്തോടു 
സര്‍വ്വഥാ സംബന്ധരഹിതനായിരുന്നിട്ടും പ്രകൃതിയോടുകൂടി 
ജീവനെ സംയോജിപ്പിക്കുന്ന കാരണത്തിന്റെയും കാരണനാ 
കുന്നു. ഇക്കാര്യം ഈ രഹസ്യത്തെ അറിഞ്ഞിരിക്കുന്ന 
ജ്ഞാനികളായ മഹാത്മാക്കള്‍വഴി കാണപ്പെടുന്നു. ആ പരമേ 


2 


I 


ശ്വരന്‍ തന്നെ ഏകമാത്രസ്തുതിക്ക്‌ യോഗ്യനാകുന്നു. അദ്ദേ 
ഹത്തെ അന്വേഷിച്ചു മറ്റു ദൂരെയെങ്ങും പോകേണ്ട. ആവശ്യ 
മില്ല. അദ്ദേഹം നമ്മുടെ ഹൃദയത്തില്‍ത്തന്നെ സ്ഥിതിചെയ്യു 
ന്നു. ഇക്കാര്യം ദൃദ്മമായി വിശ്വസിച്ചിട്ട്‌ എല്ലാ പ്രകാരങ്ങളിലു 
മുള്ള രൂപം ധരിക്കുന്നവവനും ജഗത്തിന്റെ രൂപത്തില്‍ പ്രകട 
മായിട്ടുള്ളവനും സര്‍വ്വാധാരനും സര്‍വ്വശക്തിമാനും പരമദേ 
വനും ആയ പരമേശ്വരന്റെ ഉപാസന നടത്തി അദ്ദേഹത്തെ 
പ്രാപിക്കണം. 


സംബന്ധം - ഇനി ജ്ഞാനയോഗരൂപമായ മൂന്നാമത്തെ സാധ 
നയെ വിവരിക്കുന്നു. 


6. സ വൃക്ഷകാലാകൃതിഭിഃ പരോ/ന്യോ 
യസ്മാത്‌ പ്രപഞ്ചഃ പരിവര്‍ത്തത്യ്യേം 
ധര്‍മ്മാവഹം പാപനുദം ഭഗേശം 


ജ.ഞാത്വാത്മസ്ഥമമൃതം വിശ്വധാമം. 


യാതൊരുത്തന്റെ അചിന്ത്യ ശക്തിയുടെ പ്രഭാവത്താല്‍ 
ഈ പ്രപഞ്ചരൂപമാകുന്ന സംസാരം നിരന്തരം കറങ്ങിക്കൊണ്ടി 
രിക്കുന്നുവോ ആ പരമാത്മാവ്‌ ഈ സംസാരമാകുന്ന വൃക്ഷം, 
കാലം, ആകൃതി ഇവയ്ക്കെല്ലാം അതീതനും ഭിന്നനും ആകു 
ന്നു. അതായത്‌ അദ്ദേഹം പ്രപഞ്ചത്തോടു സര്‍വ്വഥാ സംബന്ധ 
രഹിതനും കാലത്തേപ്പോലും ഗ്രസിക്കുന്നവനും അതുപോലെ 
ആകാരരഹിതനും ആകുന്നു. എന്നിരുന്നാലും അദ്ദേഹം 
ധര്‍മ്മത്തെ വളര്‍ത്തുന്നവനും പാപത്തെ നശിപ്പിക്കുന്നവനും 
എല്ലാ ഐശ്വര്യങ്ങളുടേയും അധിപതിയും സമസ്തജഗത്തി 
ന്റേയും ആധാരവുമാകുന്നു. ഈ സമ്പൂര്‍ണ്ണമായ വിശ്വം അദ്ദേ 
ഹത്തെത്തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്‍റെ സത്ത 
യാല്‍ തന്നെ ഉറച്ചുനില്ക്കുന്നു. ആന്തര്യാമിയായി അദ്ദേഹം 
നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ട്‌. ഇപ്രകാരം അദ്ദേഹത്തെ അറി 
ഞ്ഞിട്ട്‌ ജ്ഞാനയോഗികള്‍ അമൃതസ്വരൂപനായ ആ 
പരമേശ്വരനെ പ്രാപിക്കുന്നു. 


സംബന്ധം - ആദ്യത്തെ അദ്ധ്യായതത്തില്‍ യാതൊരുത്തരുടെ 
വര്‍ണ്ണനം വന്നിരുന്നുവോ അവര്‍ ധ്യാനം വഴിയായി പരമാത്മാ 
വിനെ പ്രത്യക്ഷമാക്കിയ മഹാത്മാക്കള്‍ എന്നു പറയപ്പെടുന്നു. 


7. തമീശ്വരാണാം പരമം മഹേശ്വരം 
തം ദേവതാനാം പരമം ച ദൈവതം. 
പതിം പതിനാം പരമം പരസ്താദ്‌ 


വിദാമ ദേവം ഭുവനേശമീഡ്യം. 


ആ പരബ്രഹ്മ പുരുഷോത്തമന്‍ എല്ലാ ഈശ്വരന്മാരുടെയും 
ലോകപാലകന്മാരുടെയും മഹാനായ ഭരണാധികാരിയാകുന്നു. 
അതായത്‌ അവരെല്ലാം അദ്ദേഹത്തിന്ന ധീനരായിട്ട്‌ പ്രപഞ്ചത്തെ 
ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എല്ലാ ദേവതകളുടേയും പര 
മാരാധ്യനാകുന്നു. എല്ലാ പതികളുടേയും രക്ഷകന്മാരുടെയും 
പരമപതിയും അതുപോലെ എല്ലാ ബ്രഹ്മാണ്ഡങ്ങളുടേയും 
സ്വാമിയും ആകുന്നു. സ്തുതിക്കപ്പെടുവാന്‍ യോഗ്യനും പ്രകാ 
ശസ്വരൂപനും പരമദേവനുമായ ആ പരമാത്മാവിനെ നമ്മ 
ളെല്ലാം എല്ലാത്തിലുമുപരിയായി അറിയുന്നു. അദ്ദേഹത്തേ 


ക്കാള്‍ശ്രേഷ്ഠനായി മറ്റാരും ഇല്ല. അദ്ദേഹം തന്നെ ഈ le 
ത്തിന്റെ സര്‍വ്വശ്രേഷ്ഠമായ കാരണനാകുന്നു. അദ്ദേഹം സര്‍വ്വ 
രൂപത്തോടുകൂടിയവനായിരുന്നിട്ടും എല്ലാത്തില്‍നിന്നും 
സര്‍വ്വഥാ വേറിട്ടുനില്‍ക്കുന്നു. 


8. ന തസ്യ കാര്യം കരണം ച വിദ്യതേ 
ന തത്സമശ്ചാഭ്യധികശ്ച ദൃശ്യതേ. 
പരാസ്യ ശക്തിര്‍വിവിധൈവ ശ്രുയതേ 


സ്വാഭാവികീജഞാനബലക്രിയാ ച. 


ജീവികളെപ്പോലെ ആ പരബ്രഹ്മ പരമാത്മാവിന്‌ കാര്യകാ 
രണങ്ങള്‍ - ശരീരവും ഇന്ദ്രിയങ്ങളും - ഇല്ല അതായത്‌ അദ്ദേ 
ഹത്തില്‍ ദേഹത്തിന്‍റേയും ഇന്ദ്രിയങ്ങളുടേയും ഭേദങ്ങള്‍ 
ഇല്ല. അദ്ദേഹം ഇന്ദ്രിയങ്ങള്‍ കൂടാതെതന്നെ എല്ലാ ഇന്ദ്രിയങ്ങ 
ളിലും പ്രവര്‍ത്തനം നടത്തുന്നു. അദ്ദേഹത്തേക്കാള്‍ വലിയവ 
നായും സമാനനായും മറ്റാരും കാണപ്പെടുന്നില്ല. വാസ്തവ 
ത്തില്‍ അദ്ദേഹത്തില്‍നിന്നും ഭിന്നമായി യാതൊന്നും തന്നെ 
യില്ല. ആ പരമേശ്വരന്റെ ജ്ഞാനം, ബലം, ക്രിയാരൂപസ്വരൂപ 
ഭൂതമായ ദിവ്യശക്തി ഇവ നാനാപ്രകാരങ്ങളില്‍ കേള്‍ക്കപ്പെടു 


ന്നു. 
9. ന തസ്യ കശ്ചിത്‌ പതിരസ്തി ലോകേ 
ന ചേശിതാ നൈവ ച തസ്യ ലിങ്ഗം 
സകാരണം കരണാധിപാധിപോ 


ന ചാസ്യ കശ്ചിജ്ജനിതാ ന ചാധിപഃ. 


ജഗത്തില്‍ പരമാത്മാവിന്റെ സ്വാമിയായിട്ട്‌ ആരും ഇല്ല. 

എല്ലാം അദ്ദേഹത്തിന്റെ ദാസന്മാരും സേവകന്മാരും ആകുന്നു. 
അദ്ദേഹത്തിന്റെ അധികാരിയായും - അദ്ദേഹത്തിന്റെ മേല്‍ 

ഭരണം നടത്തുന്നവനായും - ആരുമില്ല. എല്ലാം അദ്ദേഹ 

ത്തിന്റെ ആജ്ഞയും പ്രേരണയും അനുസരിച്ചുകൊണ്ട്‌ അദ്ദേ 
ഹത്തിന്റെ നിയന്ത്രണത്തില്‍ കഴിയുന്നു. അദ്ദേഹത്തിന്‌ 

യാതൊരു ചിഹവിശേഷങ്ങളും ഇല്ല; എന്തുകൊണ്ടെന്നാല്‍ 
അദ്ദേഹം സര്‍വ്വത്ര പരിപൂര്‍ണ്ണനാകുന്നു. നിരാകാരനും അതു 
പോലെ പരമകാരണനും, കാരണങ്ങളുടെ കാരണവും, എല്ലാ 
അന്തഃകരണങ്ങളുടേയും ഇന്ദ്രിയങ്ങളുടേയും അധിഷ്ഠാനദേ 
വതയുടെയും അധിപതിയും ഭരണാധികാരിയും ആകുന്നു. 

ഈ പരബ്രഹ്മ പരമേശ്വരന്‌ യാതൊരു ജനകനുമില്ല. ഇദ്ദേഹം 
അജന്മാവും സനാതനും ആകുന്നു. 


10. യസ്തന്തുനാഭ ഇവ തന്തുഭിഃ ്രധാനജൈഃ സ്വഭാവ 
തോ ദേവ ഏകഃ സ്വാമാവ്യണോത്‌. 


സനോ ദധാദ്ബ്രഹ്മാപ്യയം. 


എപ്രകാരം ചിലന്തി തന്നാല്‍ പ്രകടമാക്കപ്പെട്ട തന്തുജാല 
ങ്ങളാല്‍ സ്വയം ആഛാദിതമായിരിക്കുന്നുവവോ അത്തേപ്രകാരം 
ഏകദേവനായ പരമപുരുഷപരമേശ്വരന്‍ തന്റെ സ്വരൂപഭൂതമാ 
യ, മുഖ്യവും ദിവ്യവും ആയ, അചിന്തൃശക്തിയാല്‍ ഉല്പന്ന 
മായ അനന്തങ്ങളായ കാര്യങ്ങളില്‍ക്കൂടി സ്വാഭാവികമായി 
ത്തന്നെ സ്വയം ആഛാദിതമാക്കിവെച്ചു കൊണ്ടിരിക്കുന്നു. 
തല്‍ക്കാരണത്താല്‍ ലോകജീവികള്‍ക്ക്‌ അദ്ദേഹത്തെ ദര്‍ശിക്കു 


P 


വാന്‍ സാധിക്കുന്നില്ല. സര്‍വ്വശക്തിമാനും സര്‍വ്വാധാരമായ ആ 
പരമാത്മാവ്‌ നമ്മേയെല്ലാം അഖിലത്തിന്റേയും പരമാശ്രയഭു 
തമായ തന്റെ പരബ്രഹ്മസ്വരൂപത്തില്‍ പ്രതിഷ്ഠിക്കട്ടെ. 


1. ഏകോ ദേവഃ സര്‍വ്വഭൂതേഷു ഗൂഡ്ദഃ 
സര്‍വ്വവ്യാപീ സര്‍വഭൂതാന്തരാത്മാ. 
കര്‍മ്മാധ്യക്ഷഃ സര്‍വഭൂതാധിവാസഃ 


സാക്ഷീ ചേതാ കേവലോ നിര്‍ഗുണശ്ച. 


ഏകനായ ആ പരമദേവ പരമേശ്വരന്‍ ജീവികളുടെ ഹൃദ 
യരൂപമാകുന്ന ഗുഹകളില്‍ ഒളിഞ്ഞുവസിക്കുന്നു. അദ്ദേഹം 
സര്‍വ്വവ്യാപിയും എല്ലാ ജീവികളുടേയും അന്തര്യാമിയായ പര 
മാത്മാവും ആകുന്നു. അദ്ദേഹം തന്നെ എല്ലാ കര്‍മ്മങ്ങളു 
ടേയും അധിഷ്ഠാതാവും അവയ്ക്ക്‌ കര്‍മ്മാനുസൃതങ്ങളായ 
ഫലങ്ങളെ നല്‍കുന്നവനും സമസ്ത ജീവികളുടെ നിവാസ 
സ്ഥാനവും ആശ്രയവും ആകുന്നു. അതുപോലെ അദ്ദേഹം 
തന്നെ എല്ലാത്തിന്റെയും സാക്ഷിയും ശുഭാശുഭകര്‍മ്മങ്ങളെ 
കണ്ടുകൊണ്ടിരിക്കുന്നവനും പരമചേതനാസ്വരൂപനും അഖി 
ലത്തിനും ചൈതന്യത്തെ പ്രദാനം ചെയ്യുന്നവനും സര്‍വ്വഥാ 
വിശുദ്ധനും അതായത്‌ നിസ്സുംഗനും പ്രാകൃതികഗണങ്ങള്‍ഡ 
ക്കതീതനുമാകുന്നു. 


12. ഏകോ വശീ നിഷ്ക്രിയാണാം ബഹു നാ- 
മേകം ബീജം ബഹുധാ യ കരോതി. 
തമാത്മസ്ഥം യേ/ നുപശ്യന്തി ധീരാ- 


സ്തേഷാം സഖം ശാശ്വതം നേതരേഷാം. 


യാതൊന്ന്‌ വിശുദ്ധചേതനാസ്വരൂപമായ പമരേശ്വരന്റെ 
അംശം ആയതുകാരണം വാസ്തവത്തില്‍ നിഷ്ക്രിയമാരിയി 
ക്കുന്നുവോ അങ്ങനെയുള്ള അനന്തങ്ങളായ ജീവാത്മാക്കളുടെ 
യാതൊരുത്തന്‍ നിയന്താവും കര്‍മ്മഫലങ്ങളെ നല്‍കുന്നവനു 
മായിരിക്കുന്നുവോ യാതൊരുത്തന്‍ ഏക്പ്രകൃതിരൂപമായ 
ബീജത്തെ അനേകം പ്രകാരങ്ങളില്‍ സൃഷ്ടിച്ചിട്ട്‌ ഈ വിചി 
ത്രജഗത്തിന്റെ രൂപത്തില്‍ ആക്കിത്തീര്‍ത്തുവോ ഹൃദയസ്ഥി 
തനായ ആ പരമശക്തിമാനായ പരമേശ്വരന യാതൊരു ധീരപു 
രൂഷന്‍ നിരന്തരം ദര്‍ശിച്ചുകൊണ്ടിരിക്കുന്നുവോ നിരന്തരം 
അദ്ദേഹത്തില്‍ തന്മയമായി വസിക്കുന്നുവോ അവര്‍ക്ക്‌ എന്നും 
നിലനില്‍ക്കുന്ന പരമാനന്ദം പ്രാപ്തമാകുന്നു. മറ്റുള്ളവര്‍ക്ക്‌ 
അതായത്‌ യാതൊരുത്തര്‍ ഇപ്രകാരം അദ്ദേഹത്തെ നിരന്തരം 
ചിന്തിക്കാതിരിക്കുന്നുവോ അവര്‍ക്ക്‌ ആ പരമാനന്ദം ലഭ്യമാ 
കുന്നില്ല. അവര്‍ അതില്‍നിന്നും വഞ്ചിതരായി വസിക്കുന്നു. 


13. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാ- 

മേകോ ബഹുനാം യോ വിദധാതി കാമാന്‍ 

തത്‌ കാരണം സാംഖ്യയോഗാധി ഗമ്യം 

ജ്ഞാത്വാ ദേവം മുച്യതേ സര്‍വപാശൈഃ. 

നിത്യചേതനയോടുകൂടിയതും സര്‍വ്വശക്തിമാനും സര്‍വ്വാ 
ധാരവുമായ പരമാത്മാവ്‌ തനിയേതന്നെ വളരെയധികം നിത്യ 


ചേതനയോടുകൂടിയ ജീവാത്മാക്കളുടെ കര്‍മ്മ ഫലാനുഭവങ്ങ 
ളുടെ വിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ യാതൊരുത്തന്‍ 


ഈ വിചിത്രമായ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട്‌ എല്ലാ ജീവസമു 
ദായങ്ങള്‍ക്കും വേണ്ടി അവയുടെ കര്‍മ്മാനുസൃതങ്ങളായ ഫല 
ഭോഗ വ്യവസ്ഥകള്‍ നടത്തിക്കൊണ്ടിരിക്കുന്നുവോ അദ്ദേഹത്തെ 
പ്രാപിക്കുന്നതിന്‌ രണ്ടു സാധനകള്‍ ഉണ്ട്‌ - ഒന്ന്‌ ജ്ഞാനയോഗം; 
രണ്ട്‌ കര്‍മ്മയോഗം. ഭക്തി രണ്ടിലും അനുസ്യൂതമാകുന്നു. 
ഇക്കാരണത്താല്‍ അവയെ പ്രത്യേകം പ്രത്യേകം വര്‍ണ്ണിക്കു 
വാന്‍ സാധ്യമല്ല. ആ ജ്ഞാനയോഗവും കര്‍മ്മയോഗവും വഴി 
യായി പ്രാപിക്കപ്പെടുവാന്‍ യോഗ്യനായ അഖിലകാരണസ്വരു 
പനായ പരമദേവ പരമേശ്വരനെ അറിഞ്ഞിട്ട്‌ മനുഷ്യര്‍ എല്ലാ 
ബന്ധനങ്ങളില്‍നിന്നും സര്‍വ്വഥാ മുക്തരായിത്തീരുന്നു. 
യാതൊരുത്തന്‍ അദ്ദേഹത്തെ അറിയുന്നുവോ പ്രാപിക്കൂ 
ന്നുവോ അവന്‍ ഒരിക്കലും യാതൊരു കാരണവശാലും ജനന 
മരണബന്ധനങ്ങളില്‍ പതിക്കുന്നില്ല. അതിനാല്‍ മനുഷ്യര്‍ക്ക്‌ 
സര്‍വ്വശക്തിമാനും സര്‍വ്വാധാരവുമായ ആ പരമാത്മാവിനെ 
പ്രാപിക്കുന്നതിന്‌ തങ്ങളുടെ യോഗ്യതയും രുചിയും അനുസ 
രിച്ച്‌ ജ്ഞാനയോഗമോ കര്‍മ്മയോഗമോ ഏതെങ്കിലും ഒരു 
സാധനയില്‍ താല്പര്യപൂര്‍വ്വം വ്യാപൃതരായിരിക്കണം. 


14. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം 
നേമാവിദ്യുതോ ഭാന്തി കതോ/ യമഗ്നിഃ. 
തമേവ ഭാന്തമനുഭാതി സര്‍വം 


തസ്യഭാസാ സർവമിദം വിഭാതി. 


പരമാനന്ദ സ്വരൂപനനായ ആ പരമേശ്വരന്റെ സമീപം ഈ 
സൂര്യന്‌ തന്റെ പ്രകാശം പരത്തുവാന്‍ കഴിയുന്നില്ല. സൂര്യോ 
ദയത്തില്‍ മിന്നാമിനുങ്ങിന്റെ പ്രകാശം ലപ്തമായിപ്പോകുന്ന 
തുപോലെ സൂര്യന്റെ തേജസ്സും അവിടെ ലുപ്തമായിരിക്കുന്നു. 
ചന്ദ്രന്‍, നക്ഷത്രങ്ങള്‍, ഇടിമിന്നല്‍ ഇവയ്ക്കും അവിടെ ഇവ 
യുടെ പ്രകാശം പ്രസരിപ്പിക്കുവാന്‍ കഴിയുന്നില്ല. പിന്നെ ഈ 
ലോകത്തിലെ അഗ്നിയുടെ കാര്യം എന്തിനു പറയുന്നു? എന്തു 
കൊണ്ടെന്നാല്‍ ഈ ലോകത്തല്‍ പ്രകാശിക്കുന്ന എല്ലാതത്വ 
ങ്ങളും പരമ പ്രകാശസ്വരൂപനായ പരബ്രഹ്മ പരമാത്മാവിന്റെ 
പ്രകാശശക്തിയുടെ ഏതോ അലപാംശത്തെ പ്രാപിച്ചിട്ടു പ്രകാ 
ശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവയ്ക്ക്‌ തങ്ങളുടെ പ്രകാശ 
കന്റെ സമീപം എങ്ങനെ പ്രകാശിക്കുവാന്‍ കഴിയും? അതി 
നാല്‍ ഈ സമ്പൂര്‍ണ്ണമായ ജഗത്ത്‌ ജഗദാത്മാവായ ആ പുരു 
ഷോത്തമന്റെ പ്രകാശത്തില്‍നിന്നും പ്രകാശിച്ചുകൊണ്ടിരി 
ക്കുന്നു എന്നുതന്നെ മനസ്സിലാക്കണം. 


15. ഏകോ ഹംസോ ഭുവനസ്യാസ്യ മധ്യേ 
സ ഏവാഗ്നിഃ സലിലേ സംനിവിഷ്ടഃ 
തമേവ വിദിത്വാതി മൃത്യുമേതി 
നാന്യഃ പന്ഥാ വിദ്യത്വ്‌യനായ. 

ഈ ലോകത്തില്‍ പ്രകാശസ്വരൂപനായ പരപ്രഹ്മപരമേശ്വ 
രന്‍ സര്‍വ്വത്ര പരിപൂര്‍ണ്ണനായിരിക്കുന്നു. അദ്ദേഹം ജലത്തില്‍ 
സ്ഥിതിചെയ്യുന്നു. അഗ്നിയായിരിക്കുന്നു. ശീതള സ്വഭാവത്തോ 
ടുകൂടിയ ജലത്തില്‍ ഉഷ്ണസ്വഭാവത്തോടുകൂടിയ അഗ്നിയുടെ 


ഭാവം സാധാരണ ദൃഷ്ടിക്കു മനസ്സിലാക്കുവാന്‍ കഴിയുന്നി 
ല്ല. എന്തുകൊണ്ടെന്നാല്‍ രണ്ടിന്റെയും സ്വഭാവങ്ങള്‍ പര 


സ്പരം വിഭിന്നങ്ങളാണ്‌. എന്നിരുന്നാലും അതിന്റെ രഹ 

സ്യത്തെ ഗ്രഹിച്ചിട്ടുള്ള വൈജ്ഞാനികന്മാര്‍ക്ക്‌ ഇത്‌ പ്രത്യക്ഷ 
മായി കാണപ്പെടുന്നു. ഇപ്രകാരം പരമാത്മാവ്‌ ഈ ജഡ ജഗ 
ത്തില്‍ നിന്നും സ്വാഭാവികമായും അസാധാരണമാകുന്നു. 

എന്തുകൊണ്ടെന്നാല്‍ അദ്ദേഹം ചൈതന്യവാനും ജ്ഞാനസ്വ 
രൂപനും സര്‍വ്വജ്ഞനും ആകുന്നു. അതുപോലെ ഈ ജഗത്ത്‌ 
ജഡവുമാകുന്നു. ഇപ്രകാരം ജഗത്തിനു വിരുദ്ധമായി കാണ 
പ്പെടുന്നതു കാരണം സാധാരണ ദൃഷ്ടിക്ക്‌ അദ്ദേഹം ഇതില്‍ 
പ്രകാരം വ്യാപ്തനായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാ 
കുന്നില്ല. എന്നാല്‍ യാതൊരുത്തന്‍ ആ പരബ്രഹ്മത്തിന്റെ അചി 
ന്തൃവും അത്ഭുതകരവുമായ ശക്തിയുടെ രഹസ്യത്തെ അറി 
യുന്നുവോ അവന്‍ ഇത്‌ പ്രത്യക്ഷമായി സര്‍വ്വത്ര പരിപൂര്‍ണ്ണവും 
എല്ലാത്തിന്റേയും ഏകമാത്രവുമായ കാരണവും എന്ന പ്രതീ 
തിയുളവാക്കുന്നു. സര്‍വ്വശക്തിമാനും സര്‍വ്വാധാരവുമായ ആ 
പരമാത്മാവിനെ അറിഞ്ഞുതന്നെ മനുഷ്യര്‍ ഈ മൃത്യുരൂപമാ 
കുന്ന സംസാരസമുദ്രത്തിന്റെ അക്കരകടകക്കുന്നു - എന്നെ 
ന്നേയ്ക്കുമായി ജനനമരണങ്ങളില്‍നിന്നും പൂര്‍ണ്ണമായി 

മോചനം നേടുന്നു. അദ്ദേഹത്തിന്റെ ദിവ്യധാമപ്രാപ്തിക്കു 

വേണ്ടി മറ്റു യാതൊരു മാര്‍ഗ്ഗങ്ങളുമില്ല. അതിനാല്‍ നമുക്ക്‌ ആ 
പരമാത്മാവിന്റെ ജിജ്ഞാസുക്കളായിട്ട്‌ അദ്ദേഹത്തെ അറിയു 
ന്നതിനുള്ള പ്രവര്‍ത്തനങ്ങളില്‍ വ്യാപൃതരാകണം. 


സംബന്ധം - യാതൊരുത്തനെ അറിയുന്നതുകൊണ്ട്‌ ജനനമ 
രണങ്ങളില്‍നിന്നും ഒഴിവാകുന്നു എന്ന കാര്യം പറഞ്ഞിരിക്കു 
ന്നു, ആ പരമേശ്വരന്‍ എങ്ങനെയുള്ളതാകുന്നു? ഇക്കാര്യ 

ത്തില്‍ അദ്ദേഹത്തിന്റെ സ്വരൂപം വര്‍ണ്ണിക്കപ്പെടുന്നു. 


16. സ വിശ്വകൃദ്‌ വിശ്വവിദാത്മയോനിര്‍ 
ജ്ഞഃ കാല കാലോ ഗുണീ സര്‍വ്വവിദ്‌ യഃ. 
പ്രധാന ക്ഷ്രേതജ്ഞപതിര്‍ഗുണേശഃ 


സംസാരമോക്ഷസ്ഥിതി ബന്ധഹേതുഃ. 


യാതൊരുത്തന്റെ (പകരണം തുടര്‍ന്നുകൊണ്ടിരിക്കു 
ന്നുവോ ജ്ഞാന സ്വരൂപനായ ആ പരബ്രഹ്മ പുരുഷോത്തമന്‍ 
അഖിലജഗത്തിന്റെയും രചയിതാവും സര്‍വ്വജ്ഞനും തന്നെ 
ത്തന്നെ പ്രകടമാക്കുന്നതില്‍ സ്വയം ഹേതുവുമാകുന്നു. അദ്ദേ 
ഹത്തെ പ്രത്യക്ഷമാക്കുന്ന മറ്റു യാതൊരു കാരണവുമില്ല. 
അദ്ദേഹം കാലന്റെയും മഹാകാലനാകുന്നു. കാലത്തിനു 
പോലും അദ്ദേഹത്തില്‍വരെ എത്തുവാന്‍ കഴിയുന്നില്ല. 
അദ്ദേഹം കാലാതീതനാണ്‌. സര്‍വ്വശക്തിമാനായ ആ പരമേശ്വ 
രന്‍ സരഹാര്‍ദ്ദം, പ്രേമം, ദയ മുതലായ എല്ലാ മംഗളമയങ്ങ 
ളായ ദിവൃഗുണങ്ങളാല്‍ സമ്പന്നനാകുന്നു. ലോകത്തില്‍ എത്ര 
മാത്രം ശുഭഗുണങ്ങള്‍ കണ്ടുവരുന്നുവോ അവയെല്ലാം ആ 
ദിവൃഗുണങ്ങളുടെ ഏതെങ്കിലും അല്പാംശത്തിന്റെ ഒരു 
തിളക്കം മാത്രമാകുന്നു. അദ്ദേഹം എല്ലാ ജീവികളേയും അവ 
യുടെ കര്‍മ്മങ്ങളേയും അനന്തമായ ബ്രഹ്മാണ്ഡത്തിനുള്ളില്‍ 
മൂന്നുകാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും 
ചെറിയതും ഏറ്റവും വലിയതുമായ സംഭവങ്ങളെ നല്ലതു 
പോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രകൃതിയു 
ടേയും ജീവസമുദായത്തിന്റേയും (തന്റെ പരാപരപ്രകൃതിക 


ളുടെ) സ്വാമിയാകുന്നു. അതുപോലെ കാര്യകാരണ st 
ളില്‍ സ്ഥിതമായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളുടെ നിയ 
ന്രണവും യഥായോഗ്യം നടത്തുന്നു. അദ്ദേഹം തന്നെ ഈ 
ജന്മമൃത്യുരൂപമാകുന്ന സംസാരച്രകത്തിൽ ജീവികളെ അവ 
യുടെ കര്‍മ്മാനുസൃതമായി ബന്ധിച്ചിടുന്നു; അവയെ സംര 
ക്ഷിക്കുകയും ഈ ബന്ധനത്തില്‍നിന്നും അവയെ മുക്തരാ 
ക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൃപയോടുകൂടിത്തന്നെ 
ജീവികള്‍ മുക്തിക്കുളള സാധനകളില്‍ മുഴുകിയിട്ട്‌ സാധന 
യുടെ പരിപാകമാകുന്നതോടുകൂടി മുക്തരാകുന്നു. 


17. സ തന്മയോ ഹ്യമൃത ഈശസംസ്ഥോ 
ജ്ഞഃ സര്‍വ്വഗോ ഭുവനസ്യാസ്യ ഗോപ്താ. 
യ ഈശേ അസ്യ ജഗതോ നിത്യമേവ 


നാന്യോ ഹേതുര്‍വിദ്യത ഈശനായ. 


പരബ്രഹ്മ പരമേശ്വരന്‍ ഈ ജഗത്തിന്റെ രൂപത്തില്‍ 
സ്ഥിതനും അമൃതസ്വരൂപനും ഏകരസത്തോടുകൂടിയവനുമാ 
കുന്നു. ഈ ജഗത്തിന്റെ ഉല്‍പ്പത്തിവിനാസകസ്വരുപങ്ങളാ 
കുന്ന പരിവര്‍ത്തനങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ പരി 
വര്‍ത്തനം സംഭവിക്കുന്നില്ല. അദ്ദേഹം എല്ലാ ഈശ്വരന്മാരിലും 
എല്ലാ ലോകങ്ങളേയും പരിപാലിക്കുന്നതിന്‌ നിയുക്തരാക്കി 
യിട്ടുള്ള ലോകപാലകന്മാരിലും, അന്തര്യാമിരൂപത്തില്‍ സ്ഥിതി 
ചെയ്യുന്നു. സര്‍വ്വജ്ഞനും സര്‍വ്വത്ര പരിപൂര്‍ണ്ണനുമായ ആ പര 
മേശ്വരന്‍ തന്നെ ഈ മഹാ ബ്രഹ്മാണ്ഡത്തെ സംരക്ഷിക്കു 
ന്നു. അദ്ദേഹം തന്നെ ഈ പൂര്‍ണ്ണജഗത്തിനെ എപ്പോഴും യഥാ 
യോഗ്യം നിയന്ത്രിച്ചുകൊണ്ടു നയിക്കുന്നു. മറ്റു യാതൊന്നി 
നേയും ഈ ജഗത്തിന്റെമേല്‍ ഭരണം നടത്തുന്നതിന്‌ ഉപയു 
ക്തഹേതുവായി പ്രതീതമാകുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ 
മറ്റാര്‍ക്കുംതന്നെ എല്ലാത്തിന്റെ മേലും ഭരണം നടത്തുവാന്‍ 
കഴിയുന്നില്ല. 


സംബന്ധം - ഉപര്യുക്തമായ പരമേശ്വരനെ അറിയുന്നതിനും 
പ്രാപിക്കുന്നതിനും സാധകന്റെ രൂപത്തില്‍ അദ്ദേഹത്തെ 
ത്തന്നെ ശരണം പ്രാപിക്കേണ്ട പ്രകാരത്തെ പറയുന്നു. 


18. യോ ബ്രഹ്മാണം വിദധാതി പൂര്‍വ്വം 
യോ വൈ വേ ദാംശ്ച പ്രഹിണോതി തസ്മൈ 
തം ഹ ദേവമാത്മബുദ്ധിപ്രകാശം 


മമുക്ഷുര്‍വൈ ശരണമഹം പ്രപദ്യേ. 


ആ പരമേശ്വരനെ പ്രാപിക്കുന്നതിനുള്ള സാര്‍വ്വഭാമവും 
സുഗമവുമായ ഉപായം സര്‍വ്വഭാവങ്ങളോടുംകൂടി നിര്‍ഭരമായി 
അദ്ദേഹത്തിന്റെ തന്നെ ശരണത്തില്‍ എത്തിച്ചേരുകു എന്നു 
ള്ളതാണ്‌. അതിനാല്‍ സാധകന്‍ മനസ്സുവഴിയായി 
താഴെപ്പറയുന്ന ഭാവത്തെ ചിന്തിച്ചുകൊണ്ട്‌ പരമാത്മാവിന്റെ ശര 
ണത്തില്‍ ചെന്നുചേരണം. യാതൊരു പരമേശ്വരന്‍തന്നെ 
ഏറ്റവും ആദ്യമായി തന്റെ നാഭികമലത്തില്‍നിന്നും ബ്രഹ്മാ 
വിനെ ഉത്ഭവിപ്പിച്ചുവോ ഉത്ഭവിപ്പിച്ചതിനുശേഷം അദ്ദേഹത്തിന്‌ 
എല്ലാ വേദങ്ങളുടേയും ജ്ഞാനം പ്രാദനം ചെയ്തുവോ, അതു 
പോലെ യാതൊരുത്തന്‍ തന്റെ സ്വരൂപത്തിന്റെ ജ്ഞാനം ഗ്രഹി 
പ്പിക്കുന്നതിനുവേണ്ടി തന്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളില്‍ 


P 


തദനുരൂപമായ വിശുദ്ധ ബുദ്ധി പ്രകടമാക്കുന്നുവോ ആ സര്‍വ്വ 
ശക്തിമാനും പ്രസിദ്ധദേവനുമായ പരബ്രഹ്മ പുരുഷോത്തമ 
നില്‍ ഞാന്‍ മോക്ഷാഭിലാ,ത്താല്‍ യുക്തനായി ശരണം പ്രാപി 
ക്കുന്നു. അദ്ദേഹം തന്നെ ഈ സംസാരച്രകത്തില്‍നിന്നും 
എന്നെ മോചിപ്പിക്കട്ടെ. 


19. നിഷ്കലം നിഷ്‌ക്രിയം ശാന്തം നിരവദ്യം 
നിരഞ്ജനം 


അമൃതസ്യ പരം സേതും ജഗ്ധേന്ധനമിവാനലം. 


നിര്‍ഗുണവും നിരാകാരവുമായ പരമാത്മാവിനെ ഉപാസന 
നടത്തുന്ന സാധകന്‍ ഇപ്രകാരമുള്ള ഭാവന ളുണ്ടായിരിക്കണം. 
അതായത്‌ പതിനാറു കലകളോടുകൂടിയവനും സംസാര 
ത്തിന്റെ ബന്ധങ്ങളാല്‍ രഹിതനും തികച്ചും (കിയാശൂന്യനും 
പരമശാന്തനും സകല ദോഷങ്ങളാല്‍ രഹിതനുമായിരിക്കണം. 
യാതൊന്ന്‌ അമൃതസ്വരൂപമായ മോക്ഷത്തിന്റെ സേതുവായി 
രിക്കുന്നുവോ അതായത്‌ യാതൊന്നിനെ ആശ്രയിച്ചിട്ടുമനു 
ഷ്യര്‍ക്ക്‌ അത്യന്തം സുഗമതാപൂര്‍വ്വം ഈ സംസാര സമുദ്ര 
ത്തിന്റെ അക്കര കടക്കുന്നതിനു സാധിക്കുന്നുവോ യാതൊരു 
തടിയടെ പാര്‍ത്ഥിവമായ അംശം കത്തിക്കഴിഞ്ഞതിന്റെ 
ശേഷം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു കനലുകള്‍ക്കുതുല്യം 
സര്‍വ്വഥാ നിര്‍വികാരനും നിര്‍മ്മലനും പ്രകാശസ്വരൂപനും 
ജ്ഞാനസ്വരൂപനും പരമചൈതന്യത്തോടുകൂടിയവനുമായ ആ 
നിര്‍ഗുണനിരാകാര പരമാത്മാവിനെ താത്വികമായി അറിയുന്ന 
തിന്‌ അദ്ദേഹത്തെത്തന്നെ ലക്ഷ്യമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കു 
ന്നു. 


സംബന്ധം - ഈ സംസാരബന്ധങ്ങളില്‍ നിന്നും മോചനം 
നേടുന്നതിന്‌ നേരത്തേ പറഞ്ഞിട്ടുള്ള സംഗതികളനുസരിച്ച്‌ പര 
മാത്മാവിനെ അറിയുകയല്ലാതെ മറ്റു യാതൊരുപായങ്ങളുമില്ല. 
അതിനെ ഒന്നുകൂടി ദൃഡ്ദപ്പെടുത്തന്നു. 


20. യദാ ചര്‍മ്മവദാകാശം വേഷ്ടയിഷ്യന്തി 
മാനവാഃ 


തദാ ദേവമവിജ്ഞായ ദുഃഖസ്യന്തോ ഭവിഷ്യതി. 


എത്രത്തോളം തുകലിനു തുല്യം ചുരുട്ടുവാന്‍ മനുഷ്യരെ 
സംബന്ധിച്ചിടത്തോളം ആകാശത്തെ അസംഭവ്യമാകുന്നുവോ 
എല്ലാ മനുഷ്യരും ഒന്നിച്ചുകൂടിയാലും ഇക്കാര്യം സാധ്യമാകു 
ന്നില്ലയോ അതേപ്രകാരം തന്നെ പരമാത്മാവിനെ അറിയാതെ 
ആര്‍ക്കും ഈ ദുഃഖസമുദ്രത്തിന്റെ അക്കരെയെത്തുവാന്‍ 
സാധ്യമല്ല. അതിനാല്‍ മനുഷ്യര്‍ക്കു ദുഃഖങ്ങളില്‍ നിന്നും 
നിത്യമായി മോചനം നേടുന്നതിനും പരമാനന്ദത്തെ പ്രാപിക്കു 
ന്നതിനും വേണ്ടി മറ്റെല്ലാ ഭാഗങ്ങളില്‍നിന്നും മനസ്സിനെ മാറ്റി 
യിട്ട്‌ ഏകമാത്രനായ അദ്ദേഹത്തെ അറിയുന്നതിനുള്ള സാധ 
നകളില്‍ തീവ്രമായ ആശയോടുകൂടി വ്യാപൃതരായിരിക്കണം. 


21. തപഃപ്രഭാവാദ്‌ ദേവപ്രസാദാച്ച ബ്രഹ്മ 
ഹ ശ്വേതാശ്വതരോ//ഥ വിദ്വാന്‍ 
അത്യാശ്രമിഭ്യഃ പരമം പവിത്രം 


പ്രോവാച സമ്യഗൃഷിസംഘജൂഷ്ടം. 


ശ്വേതോശ്വതരമഹര്‍ഷി സ്വതപസ്സിന്റെ പ്രഭാവത്താല്‍ സമ 
സ്തവിഷയസുഖങ്ങളേയും പരിത്യജിച്ച്‌ സംയമത്തോടുകൂടിയ 
ജീവിതം നയിച്ച്‌ നിരന്തരം പരമാത്മ ചിന്തയില്‍ ലയിച്ച്‌ ആ 
പരമദേവനായ പരമേശ്വരന്റെ അഹൈതുകിയായ ദയയാല്‍ 
അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. പിന്നീട്‌ ജഷിമാരാല്‍ സേവിത 
നായി അവരുടെ പരമലക്ഷ്യമായ ഈ പരമപവിത്രമായ ബ്രഹ്മ 
തത്വാശ്രമത്തിന്റെ അഹങ്കാരത്തിനും സര്‍വ്വഥാ അതീതനായി 
ദേഹാഭിമാനശൂന്യരായ അധികാരികളെ നല്ലതുപോലെ ഉപദേ 
ശിച്ചുകൊണ്ടിരുന്നു. ഇതില്‍നിന്നും ദേഹാഭിമാനശൂന്യനായ 
സാധകന്‍തന്നെ ബ്രഹ്മതത്വത്തിന്റെ ഉപദേശം ശ്രവിക്കുന്നതി 
നുള്ള യഥാര്‍ത്ഥാവകാശിയെന്ന്‌ ഈ മന്ത്രത്തില്‍ തെളിയിക്ക 
പ്പെട്ടിരിക്കുന്നു. 


22. വേദാന്തേ പരമം ഗുഹ്യം പുരകല്പേ 
പ്രചോദിതം. 


നാപ്രശാന്തായ ദാതവ്യം നാപുത്രാ 
യാശിഷ്യായ വാപുനഃ 


ഈ പരമ രഹസ്യമായ ജ്ഞാനത്തെ പൂര്‍വ്വകല്പത്തിലും 
വേദത്തിന്റെ അന്തിമ ഭാഗങ്ങളായ ഉപനിഷത്തുക്കളിലും നല്ല 
തുപോലെ വര്‍ണ്ണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജ്ഞാനത്തിന്‍റെ പര 
മ്പര കല്പകലല്‍്പാന്തരമായി തുടര്‍ന്നുവരുന്നു. ഇതു പുതിയ 
കാര്യമൊന്നുമല്ല എന്നു സാരം. ഇതിന്റെ ഉപദേശം ആര്‍ക്കു 
കടുക്കപ്പെട്ടു, ആര്‍ക്കു കൊടുക്കപ്പെട്ടില്ല, ഇങ്ങനെയുള്ള സംശ 
യത്തിനു മറുപടി പറയുന്നു. “യാതൊരുത്തന്റെ അന്തഃകരണം 
വിഷയസുഖങ്ങളാല്‍ ശൂന്യമായി സര്‍വ്വഥാ ശാന്തമാകാതിരി 
ക്കുന്നുവോ അങ്ങനെയുള്ള മനുഷ്യന്‌ ഈ രഹസ്യം ഉപദേ 
ശിച്ചുകൊടുക്കുവാന്‍ പാടില്ല; അതുപോലെ യാതൊരുത്തന്‍ 
തന്റെ പുത്രനോ അഥവാ ശിഷ്യനോ അല്ലാതിരിക്കുന്നുവോ, 
അവനും അതിനെ ദാനം ചെയ്യുവാന്‍ പാടില്ല.” സാരം എന്തെ 
ന്നാല്‍ ഒന്നുകില്‍ ശാന്തചിത്തനായിട്ടുളള അവകാശിക്കു 
നല്‍കണം അല്ലെങ്കില്‍ സ്വന്തം പുത്രനോ ശിഷ്യനോ നല്‍ക 
ണം. എന്തുകൊണ്ടെന്നാല്‍ പുത്രന്മാരെയും ശിഷ്യന്മാരെയും 
അവകാശികളാക്കിത്തീര്‍ക്കേണ്ടതു പിതാക്കന്മാരുടെയും ഗുരു 
ക്കന്മാരുടെയും ജോലിയാകുന്നു. അതിനാല്‍ അവന്‍ നേരത്തേ 


തന്നെ അവകാശിയായിരിക്കണമെന്ന നിയമമൊന്നും ഇല്ല. 


23. യസ്യ ദേവേ പരാ ഭക്തിര്‍യഥാ ദേവേ 
തഥാ ഗുര 


തസ്യൈതേ കഥിതാ ഹ്യര്‍ഥാഃ 
പ്രകാശന്തേ മഹാത്മ 


നഃ. പ്രകാശന്തേ മഹാത്മനഃ. 


യാതൊരു സാധകന്‍ പരമ ദേവനായ പരമേശ്വരനില്‍ പരമ 
മായ ഭക്തിയുണ്ടാകുന്നുവോ കൂടാതെ എപ്രകാരം പരമേശ്വര 
നില്‍ സക്തനായിരിക്കുന്നുവോ അപ്രകാരം തന്നെ തന്റെ ഗുരു 
വിലും ആകുന്നു. ആ മഹാത്മാവായ പുരുഷന്റെ ഹൃദയ 
ത്തില്‍ തന്നെ ഈ വര്‍ണ്ണിക്കപ്പെട്ടിട്ടുള്ള രഹസ്യമയമായ 
അര്‍ത്ഥം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാല്‍ ജിജ്ഞാ 


സുക്കള്‍ പൂര്‍ണ്ണശ്രദ്ധാലുക്കളും ഭക്തന്മാരും ആയിരിക്കണം. 
യാതൊരുത്തനു പൂര്‍ണ്ണമായ ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരി 
ക്കുന്നുവോ ആ മഹാത്മാവിന്റെ ഹൃദയത്തില്‍ ഈ ഗുന്ദാശ 
യങ്ങള്‍ പ്രകാശിക്കുന്നു. ഗ്രന്ഥത്തിന്റെ പരിസമാപ്തിയെ 
സൂചിപ്പിക്കുന്നതിനുവേണ്ടി ഈ മന്ത്രത്തിലെ അന്തിമവാ 
കൃത്തെ പുനരാവര്‍ത്തിച്ചിരിക്കുന്നു. 


ശാന്തിപാഠം 


ഓം സഹ നാവവതു. സഹ നന ഭുനക്തു. 
സഹ വീര്യം 


കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. 
മാ വിദ്വിഷാ വഹൈ. 


ഓം ശാന്തിഃ ! ശാന്തിഃ !! ശാന്തിഃ !!! 


ഇതിന്റെ അര്‍ത്ഥം ആരംഭത്തില്‍ കൊടുത്തിട്ടുണ്ട്‌. 


ED 


എതരേയോപണങ്്ഷത്ത 


ശാന്തിപാഠം 


ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ. മനോ മേ വാചി 
്രതിഷ്ഠിതമാവിരവീര്‍മ. ഏധി. വേദസ്യ മ 
ആണീസ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീഃ. അനേനാധീ 
തേനാഹോരാത്രാന്‍ സംദ ധാമിജതം വദിഷ്യാമി. 
സത്യം വദിഷ്യാമി തന്മാമവതു. തദ്വക്താരമവതു 
അവതു മാമവതു വക്താരമവതു വക്താരം. 


ഓം ശാന്തിഃ ! ശാന്തിഃ !! ശാന്തിഃ !!! 


ജഗ്വേദീയ ഐതരേയാരണൃകത്തില്‍ രണ്ടാം ആരണ്യക 
ത്തിന്റെ നാലും അഞ്ചും ആറും അദ്ധ്യായങ്ങളെ ഐതരേയോ 
പനിഷത്ത്‌ എന്ന പേരില്‍ അറിയുന്നു. ഈ മൂന്നദ്ധ്യായങ്ങളി 
ലായി ബ്രഹ്മവിദ്യയുടെ പ്രാധാന്യത്തെ വിവരിക്കുന്നു. ഇതു 
കൊണ്ട്‌ ഇതിനെ ഉപനിഷത്തായി കരുതുന്നു. 


ഈ ശാന്തിപാഠത്തില്‍ എല്ലാ പ്രകാരത്തിലുമുളള വിഘ്ന 
ങ്ങളെ പരിഹരിക്കുന്നതിന്‌ പരമേശ്വരനോടു പ്രാര്‍ത്ഥിക്കുന്നു. 


“ഹേ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവേ, എന്റെ മനസ്സ്‌ 
വാണിയില്‍ സ്ഥിതമായി നില്‍ക്കണേ വാണി മനസ്സില്‍ സ്ഥിത 
മായിരിക്കണേ. അതായത്‌ എന്റെ മനസ്സും വാണിയും ഒന്നായി 
പ്രവര്‍ത്തിക്കണേ. ഞാന്‍ വാണിയാല്‍ ഒരു പാഠം പഠിക്കു 
കയും മനസ്സ്‌ മറ്റൊന്നിനെ ചിന്തിക്കുകയും ചെയ്യാതിരിക്കണേ. 
അഥവാ മനസ്സിലൊന്നും വാണിയില്‍ മറ്റൊന്നും ചിന്തിക്കു 
കയും പറയുകയും ചെയ്യാതിരിക്കണെ. എന്റെ സങ്കല്പങ്ങളും 
വചനങ്ങളും വിശുദ്ധമായിട്ട്‌ ഏകഭാവമുള്ളതായിത്തീരണേ! 
ഹേ പ്രകാശ സ്വരൂപനായ പരമേശ്വരാ, അങ്ങ്‌ എനിക്കുവേണ്ടി 
പ്രത്യക്ഷപ്പെട്ടാലും. അങ്ങയുടെ യോഗമായയുടെ മറ എന്റെ 


ഹൃദയത്തില്‍നിന്നും മാറ്റിയാലും. (ഇപ്രകാരം പരമാത്മാവി 
നോടു പ്രാര്‍ത്ഥിച്ചിട്ട്‌ ഉപാസകന്‍ തന്റെ മനസ്സിനോടും വാണി 
യോടും പറയുന്നു) അല്ലയോ മനസ്സേ, വാണീ, നിങ്ങള്‍ രണ്ടും 
എനിക്ക്‌ വേദസംബന്ധമായ ജ്ഞാനപ്രാപ്തിയുണ്ടാക്കുന്നവ 
രായിത്തീരൂ. നിങ്ങളുടെ സഹായത്താല്‍ എനിക്ക്‌ വേദവിഷ 
യകമായ ജ്ഞാനം പ്രാപിക്കുവാന്‍ കഴിയുന്നു. ഗുരുമുഖത്തു 
നിന്നും കേട്ടിട്ടുള്ളതും എന്റെ അനുഭവത്തില്‍ വന്നിട്ടുള്ളതു 
മായ ജ്ഞാനം എന്നെ ത്യജിക്കാതിരിക്കണേ. അതായത്‌ അവ 
എപ്പോഴും എന്റെ സ്മരണയില്‍ നിലനില്‍ക്കണേ. ഞാന്‍ 
അവയെ ഒരിക്കലും മറക്കാതിരിക്കണേ. എന്റെ അദ്ധ്യയനം 
വഴി രാവും പകലും ഒന്നാക്കിത്തീര്‍ക്കുവാന്‍ ഞാനാഗ്രഹിക്കു 
ന്നു. അതായത്‌ രാവും പകലും തുടര്‍ച്ചയായി ബ്രഹ്മവിദ്യ പഠി 
ക്കുന്നതിനും അതേപ്പറ്റി ചിന്തിക്കുന്നതിനും സാധിക്കണേ. 
എന്റെ സമയത്തിന്റെ ഒരംശംപോലും വ്യര്‍ത്ഥമായി നഷ്ടപ്പെ 
ടാതിരിക്കണേ. ഞാനെന്റെ വാക്കുകള്‍കൊണ്ട്‌ സര്‍വ്വഥാ ഉത്ത 
മവും യാതൊരുതരത്തിലുമുള്ള ദോഷങ്ങളില്ലാത്തതും സത്യം 
തുളുമ്പിനില്‍ക്കുന്നതുമായ ഉച്ചാരണം നടത്താം. കാണുന്നതും 
കേള്‍ക്കുന്നതും മനസ്സിലാക്കുന്നതും ആയ ഭാവങ്ങളെ അതേ 
രീതിയില്‍ത്തന്നെ പ്രകടിപ്പിക്കാം. അതില്‍ യാതൊരു വൃത്യാ 
സവും വരുത്തുകയില്ല. (ഇപ്രകാരം തന്റെ വാണിയേയും മന 
സ്സിനേയും ദൃഡ്ദവത്താക്കിയിട്ട്‌ വീണ്ടും പരമാത്മാവിനോട്‌ 
പ്രാര്‍ത്ഥിക്കുന്നു) ആ പരബ്രഹ്മ പരമാത്മാവ്‌ എന്നെ രക്ഷിക്കേ 
ണേ. ആ പരമേശ്വരന്‍ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്ന എന്റെ ആചാ 
ര്യനെ രക്ഷിക്കണേ. എന്റെ അദ്ധ്യയനത്തില്‍ യാതൊരു 
വിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന്‌ എന്നെയും എന്റെ 
ആചാര്യനേയും ആ പരമാത്മാവ്‌ രക്ഷിക്കണേ. ആധിഭാതി 
കവും ആധിദൈവികവും ആദ്ധ്യാത്മികവുമായ വിഘ്നങ്ങ 


P 


ളുടെ നിവൃത്തിക്കായി മൂന്നുപ്രാവശ്യം “ശാന്തി” പദത്തെ ഉച്ച 
രിക്കുന്നു. ഭഗവാന്‍ ശാന്തിസ്വരൂപനാണ്‌. അതിനാല്‍ അദ്ദേഹ 
ത്തിന്റെ സ്മരണകൊണ്ട്‌ ശാന്തി നിശ്ചയമായും ലഭിക്കുന്നു. 


പ്രഥമാദ്ധ്യായം 
്രഥമഖണ്ഡം 


1. ഓം ആത്മാ വാ ഇദമേക ഏവാഗ്ര ആസീത്‌. നാന്യ 
ത്കിംചന മിഷത്‌. സ ഈക്ഷത ലോകാന്നു സൃജാ 
ഇതി. 


ഈ മന്ത്രത്തില്‍ പരമാത്മാവിന്റേ സൃഷ്ടി - രചനാ വിഷ 
യകമായ ആദ്യ സങ്കല്പത്തെ വര്‍ണ്ണിക്കുന്നു. കാണുകയും 
കേള്‍ക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ജഡചേനാമയമായ 
ഈ ജഗത്ത്‌ ഈ രൂപത്തിലാകുന്നതിനു മുന്‍പ്‌ കാരണാവസ്ഥ 
യില്‍ ഏകമാത്രനായ പരമാത്മാവു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 
ആ സമയം ഇതില്‍ ഭിന്നങ്ങളായ നാമരൂപങ്ങളോടുകൂടിയ അഭി 
വ്യക്തികളൊന്നുമില്ലായിരുന്നു. ആ സമയം പരവ്രഹ്മ പരമാ 
ത്മാവിനെ കൂടാതെ മറ്റാരും പ്രവര്‍ത്തിക്കുന്നവരായില്ലായിരു 
ന്നു. സൃഷ്ടിയുടെ ആരംഭത്തില്‍ ആ പരമപുരുഷനായ പര 
മാത്മാവു ചിന്തിച്ചും “ജീവികളുടെ കര്‍മ്മഫലം അനുഭവിക്കു 
ന്നതിനു വേണ്ടി ഭിന്നങ്ങളായ ലോകങ്ങളെ ഞാന്‍ 
സൃഷ്ടിക്കും” എന്ന്‌. 


2. സ ഇമാംല്ലോകാനന്്യജത. അംഭോ മരീചീര്‍മര 
മാപോ/ ദോം/ഭഃ പരേണ ദിവം ദ്യനഃ പ്രതിഷ്ഠാന്ത 
രീക്ഷം മരീചയഃ പൃഥീവീ മരോ യാ അധസ്താത്താ 
ആപ. 


ഇങ്ങനെ വിചാരിച്ചിട്ട്‌ പരബ്രഹ്മ പരമേശ്വരന്‍ അംഭസ്സ്‌, മരീ 
ചി, മര, ജലം - ഈ ലോകങ്ങളെ സൃഷ്ടിച്ചു. ഈ വാക്കു 
കളെ സ്പഷ്ടമാക്കുന്നതിനു മുമ്പില്‍ ശ്രുതി പറയുന്നു - സ്വര്‍ഗ്ഗ 
ത്തിനും മുകളിലായി കാണപ്പെടുന്ന മഹഃ, ജനഃ തപഃ, സത്യ 
ലോകങ്ങളും അവയുടെ ആധാരമായ ദ്യുലോകവും - ഈ 
അഞ്ചു ലോകങ്ങളേയും ഇവിടെ അംഭസ്സ്‌ എന്ന പേരില്‍ പറ 
യുന്നു. അതിന്റെ താഴെ അന്തരീക്ഷലോകം സ്ഥിതിചെയ്യുന്നു. 
അതില്‍ സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും - ഇവയെല്ലാം 
കിരണങ്ങളോടുകൂടിയ ലോകമാകുന്നു. ഇതു മരീചി എന്ന 
പേരില്‍ വര്‍ണ്ണിക്കപ്പെടുന്നു. അതിനും താഴെയായി കാണപ്പെ 
ടുന്ന പൃഥ്വീലോകത്തെ മൃത്യുലോകം എന്നു പറയുന്നു; അതു 
ഇവിടെ “മരം” എന്ന പേരില്‍ വിളിക്കപ്പെടുന്നു. അതിനും താഴെ 
അതായത്‌ പൃഥ്വിയുടെ അടിയിലായിട്ടുള്ളതു പാതാളലോകങ്ങ 
ളാകുന്നു. അവ “ആപഃ' എന്ന പേരിനാല്‍ അറിയപ്പെടുന്നു. ജഗ 
ത്തില്‍ എത്രയോ ലോകങ്ങള്‍ - ത്രിലോകം, ചതുര്‍ദശഭുവനം, 
സപ്തലോകം എന്നീ പേരുകളില്‍ പ്രസിദ്ധമായിരിക്കുന്നുവോ 
ആ ലോകങ്ങളെയെല്ലാം പരമാത്മാവു സൃഷ്ടിച്ചു. 


3. സ ഈക്ഷതേ മേ നു ലോകാ ലോകപാലാന്നു 
സ്യജാ ഇതി സോ/ദ്ഭ്യ ഏവ പുരുഷം സമുദ്ധൃത്യാ 
മൂര്‍ഛയത്‌. 


ഇപ്രകാരം ഈ എല്ലാ ലോകങ്ങളേയും സൃഷ്ടിച്ചിട്ട്‌ പര്‍ 
മേശ്വരന്‍ ചിന്തിച്ചു. താന്‍ ലോകസൃഷ്ടിചെയ്തു കഴിഞ്ഞിരി 
ക്കുന്നു. ഇനി ലോകങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ലോകപാ 
ലകന്മാരെ സൃഷ്ടിക്കേണ്ടതാവശ്യമാണ്‌. അന്യഥാ സംര 
ക്ഷണം കൂടാതെ എല്ലാ ലോകങ്ങള്‍ക്കും സുരക്ഷിതമായി നില 
നില്‍ക്കുവാന്‍ സാധ്യമല്ല. ഇപ്രകാരം വിചാരിച്ച്‌ അദ്ദേഹം ജല 
ത്തില്‍നിന്നും അതായത്‌ ജലം മുതലായ സൂക്ഷ്മ മഹാഭൂത 
ങ്ങളില്‍നിന്നും ഹിരണ്യമായ പുരുഷനെ പുറത്തെടുത്ത്‌ 
അതിനെ അംഗോപാംഗങ്ങളാല്‍ യുക്തമാക്കിയിട്ട്‌ പ്രതിമാ രൂപ 
ത്തിലാക്കിത്തീര്‍ത്തു. ഇവിടെ “പുരുഷ പദത്തില്‍നിന്നും 
സൃഷ്ടികാലത്തില്‍ ഏറ്റവും ആദ്യം പ്രത്യക്ഷനായ ബ്രഹ്മാ 
വിനെ വര്‍ണ്ണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ബ്രഹ്മാ 
വില്‍നിന്നുതന്നെ എല്ലാ ലോകപാലകന്മാരുടേയും പ്രജകളെ 
വര്‍ദ്ധിപ്പിക്കുന്ന പ്രജാപതികളുടേയും ഉത്ഭവം ഉണ്ടായിരിക്കു 
ന്നു. 


4. തമഭൃതപത്തസ്യാഭിതപ്തസ്യ മുഖം നിരഭിദ്യത 
യഥാണ്ഡം മുഖാദ്വാഗ്‌ വാചോ/ ഗ്നിര്‍നാസികേ നിര 
ഭിദ്യേതാം നാസികാഭ്യാം (പ്രാണഃ പ്രാണാദ്വായുര 
ക്ഷിണീ നിരഭിദ്യേത മക്ഷിഭ്യാം ചക്ഷുശ്ചക്ഷുഷ 
ആദിത്യ കര്‍ണ്ണൌ നിരഭിദ്യേതാം കര്‍ണ്ണാഭ്യം ശ്രോത്രം 
ശ്രോത്രാദ്ദിശസ്ത്വങ്‌ നിരഭിദൃത ത്വ ചോ ലോമാനി 
ലോമഭ്യ ഓഷദി വനസ്പതയോ ഹൃദയം നിരഭിദൃത 
ഹൃദയാന്മനോ മനസശ്ചന്ദ്രമാ നാഭിര്‍നിരഭിദ്യത നാഭ്യാ 
അപാനോ/ പാനാന്മൃത്യുഃ ശിശ്നം നിരഭിദ്യത ശിശ്നാ 
ദ്രേതോ രേതസ ആപഃ. 


ഇപ്രകാരം ഹിരണൃഗര്‍ഭപുരുഷനെ സൃഷ്ടിച്ചിട്ട്‌ അതിന്റെ 
അംഗോപാംഗങ്ങളെ സങ്കല്പരൂപമായ തപസ്സുചെയ്തപ്പോള്‍ 
ആ തപസ്സിന്റെ ഫലസ്വരൂപമായി ഹിരണ്യ ഗര്‍ഭ പുരുഷന്റെ ശരീ 
രത്തില്‍ സര്‍വ്വപ്രഥമമായി അണ്ഡംപോലെ പൊട്ടി മുഖവും 
വായും ഉണ്ടായി. മുഖത്തില്‍ നിന്നും വാഗിന്ദ്രിയവും 
അതില്‍നിന്നും അതിന്റെ അധിഷ്ഠാനദേവതയായ അഗ്നിയും 
ഉത്ഭവിച്ചു. പിന്നെ നാസികയുടെ രണ്ടുദ്വാരങ്ങള്‍ ഉണ്ടായി. 
അവയില്‍ക്കൂടി പ്രാണവായു പുറപ്പെട്ടു. ആ പ്രാണനില്‍നിന്നും 
വായുഭഗവാന്‍ ഉണ്ടായി. ഇവിടെ പ്രാണേന്ദ്രിയത്തെ പ്രത്യേകം 
വര്‍ണ്ണിക്കുന്നില്ല; അതിനാല്‍ പ്രാണേന്ദ്രിയവും അതിന്റെ ദേവ 
തയായ അശ്വിനീകുമാരനും നാസികയില്‍ നിന്നും ഉത്ഭവിച്ചു. 
ഇപ്രകാരം മനസ്സിലാക്കണം - ഇതുപോലെതന്നെ രസനേന്ദ്രി 
യത്തിന്റേയും അതിന്റെ ദേവതയുടേയും ഉല്‍പ്പത്തിയുണ്ടായി. 
പിന്നെ രണ്ടു കണ്ണുകള്‍ പ്രകടമായി അവയില്‍നിന്നു നേത്രേ 
ന്ദ്രിയവും നേത്ര്രേന്ദിയത്തില്‍നിന്നും, അതിന്റേ ദേവതയായ 
സൂര്യനും ഉത്ഭവിച്ചു. അതിനുശേഷം കര്‍ണ്ണങ്ങളുടെ രണ്ടു 
ദ്വാരങ്ങളുണ്ടായി. അവയില്‍നിന്നും ശ്രോത്രേന്ദ്രിയവും 
അതില്‍നിന്നു അതിന്‍റെ ദേവതകളായ ദിക്കുകളും ജനിച്ചു. 
അനന്തരം ത്വക്ക്‌ (ചര്‍മ്മം) ഉണ്ടായി. ത്വക്കില്‍നിന്നും രോമങ്ങ 
ളുണ്ടായി. രോമങ്ങളില്‍നിന്ന്‌ ഓഷധികളും വനസ്പതികളും 
ഉണ്ടായി. പിന്നെ ഹൃദയം ഉണ്ടായി. അതില്‍നിന്നും മനസ്സും 
മനസ്സില്‍നിന്നും അതിന്റെ അധിഷ്ഠാനദേവതയായ ചന്ദ്രനും 
ഉത്ഭവിച്ചു. പിന്നെ നാഭി പ്രകടമായി. നാഭിയില്‍നിന്നും അപാ 


നവായുവും അപാനവായുവില്‍നിന്നു ഗുദേന്ദ്രിയത്തിന്റെ 

അധിഷ്ഠിതാവായ മൃത്യുദേവതയും ഉത്ഭവിച്ചു. നാഭിയുടെ ഉത്ഭ 
വത്തോടുകൂടിത്തന്നെ ഗുദച്ഛിദ്രവും ഗുദേന്ദ്രിയവും ഉണ്ടായി 
എന്നും മനസ്സിലാക്കുക. ഇവിടെ അപാനവായു മലവിസര്‍ജ്ജ 
നഹേതുവും അതിന്റെ സ്ഥാനം നാഭിയുമായതു കാരണം 

അതിന്‌ മുഖ്യമായ സ്ഥാനം കല്പിച്ചിരിക്കുന്നു. എന്നാല്‍ മൃത്യു 
അപാനന്റെ അധിഷ്ഠാതാവാകുന്നു. അതുകാരണം ഉപലക്ഷ 
ണത്തോടുകൂടി ഗുദേന്ദ്രിയത്തിന്റെ വര്‍ണ്ണനവും ഇതില്‍ 

അന്തര്‍ഗതമായിരിക്കുന്നു എന്നു കരുതുന്നത്‌ ഉചിതമാണ്‌. 

പിന്നെ ലിംഗം പ്രത്യക്ഷമായി. അതില്‍നിന്നും വീര്യവും 

അതില്‍നിന്നും ജലവും ഉണ്ടായി. ഇവിടെ ലിംഗത്തിന്റെ ഉല്പ 

ത്തിയില്‍ നിന്നും ഉപസ്ഥേന്്രിയവും അതിന്റെ ദേവതയായ 

പ്രജാപതിയും ഉല്പന്നമാകുന്നു. 


ദ്വിതീയഖണ്ഡം 


1. താ ഏതാ ദേവതാഃ സൃഷ്ടാ അസ്മിന്‍ മഹ 
തൃര്‍ണ്ണവേ പ്രാപതംസ്തമശനായാ പിപാസാഭ്യാമന്വ 
വാര്‍ജത്‌ താ ഏനമബ്രുവന്നായതനം നഃ പ്രജാനീഹി 
യസ്മിന്‍ പ്രതിഷ്ഠിതാ അന്നമദാമേതി. 


പരമാത്മാവിനാല്‍ സൃഷ്ടിക്കപ്പെട്ട ആ ഇന്ദ്രിയങ്ങളുടെ 
അധിഷ്ടാനദേവതമാരായ അഗ്നി മുതലായ എല്ലാദേവതകളും 
സംസാരരൂപമാകുന്ന ഈ മഹാസമുദ്രത്തില്‍ വന്നുചേര്‍ന്നു. 
അതായത്‌ ഹിരണ്യഗര്‍ഭപുരുഷന്റെ ശരീരത്തില്‍ നിന്നും ജനി 
ചചതിനുശേഷം അവര്‍ക്ക്‌ നിര്‍ദ്ദിഷ്ടമായ യാതൊരു സ്ഥാനവും 
ലഭിച്ചിരുന്നില്ല. തല്‍ക്കാരണാല്‍ അവര്‍ ആ സമഷ്ടിശരീര 
ത്തില്‍ത്തന്നെ വസിച്ചു. അപ്പോള്‍ പരമാത്മാവ്‌ ആ ദേവതാസ 
മൂഹത്തിനു വിശപ്പും ദാഹവും ഉണ്ടാക്കി. അതിനാല്‍ വിശപ്പും 
ദാഹവും കൊണ്ട്‌ പീഡിതരായി അഗ്നി മുതലായ എല്ലാ ദേവ 
തകളും തങ്ങളെ സൃഷ്ടിച്ച പരമാത്മാവിനോടു പറഞ്ഞു - “ഭഗ 
വന്‍, ഞങ്ങള്‍ക്ക്‌ അന്നവും ഭക്ഷണവും മതിയാവോളം ലഭിച്ചു 
സുഖമായി ജീവിക്കുന്നതിന്‌ ഉതകത്തക്കവിധമുള്ള ഒരു 
സ്ഥാനം ഞങ്ങള്‍ക്കായി വ്യവസ്ഥ ചെയ്തുതരണം.” 


2. താഭ്യോ ഗാമാനയത്താ അഡ്രുവന്ന വൈ 
നോ/ യമല മിതി താഭ്യോ/ശ്വമാനയത്താ അബ്രുവന്ന 
വൈ നോ യമലമിതി. 


ഇപ്രകാരമുള്ള അവരുടെ പ്രാര്‍ത്ഥനകേട്ട്‌ സൃഷ്ടികര്‍ത്താ 
വായ പരമേശ്വരന്‍ അവര്‍ക്കെല്ലാം വസിക്കുന്നതിനായി ഒരു 
പശുവിന്റെ ശരീരമുണ്ടാക്കി അവരെക്കാണിച്ചു. അതുകണ്ടിട്ട്‌ 
അവര്‍ പറഞ്ഞു - “ഭഗവന്‍, ഇതു ഞങ്ങള്‍ക്കു പര്യാപ്തമാകു 
ന്നില്ല. ഇതില്‍നിന്നു ഞങ്ങളുടെ കാര്യങ്ങളൊന്നും സുഗമമായി 
നടത്തുവാന്‍ സാധ്യമല്ല. അതുകൊണ്ട്‌ ഇതിനെക്കാള്‍ ശ്രേഷ്ഠ 
മായ മറ്റൊരു ശരീരം സൃഷ്ടിച്ചുതന്നാലും.” അപ്പോള്‍ പരമാ 
ത്മാവ്‌ അവര്‍ക്കായി ഒരു കുതിരയുടെ ശരീരം നിര്‍മ്മിച്ചിട്ട്‌ 
അവരെ കാണിച്ചു. അതു കണ്ട്‌ അവര്‍ വീണ്ടും പറഞ്ഞു - 
“ഭഗവന്‍, ഇതും ഞങ്ങള്‍ക്ക്‌ ആവശ്യത്തിനുതകുന്ന തല്ല. അങ്ങ്‌ 
മൂന്നാമതായി മറ്റൊരു ശരീരം ഉണ്ടാക്കി ഞങ്ങള്‍ക്കു തന്നാലും.” 


K 


3. താഭ്യ പുരുഷമാനയത്താ അബ്രുവന്‍ സുകൃത 
ബതേതി. പുരുഷോ വാവ സുകൃതം. താ അബ്രവീ 
ദൃഥായതനം പ്രവിശതേതി. 


ഇപ്രകാരം കുതിരയും പശുവും അവര്‍ക്കു ഹിതകരമ 
ല്ലെന്നു മനസ്സിലായപ്പോള്‍ പരമേശ്വരന്‍ അവര്‍ക്കുവേണ്ടി മനു 
ഷ്യശരീരത്തെ സൃഷ്ടിക്കുകയും അവരെ കാണിക്കുകയും 
ചെയ്തു. അതിനെ കണ്ടപ്പോള്‍ത്തന്നെ എല്ലാ ദേവതകളും 
അത്യന്തം പ്രസന്നരായി. അനന്തരം അവര്‍ പറഞ്ഞു - “ഇതു 
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായ നിവാ 
സസ്ഥാനമാണ്‌. ഇതില്‍ ഞങ്ങള്‍ക്കു വളരെ സുഖമായി നിവ 
സിക്കുവാന്‍ കഴിയും. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും 
നന്നായി നിറവേറ്റുവാനും കഴിയും.” വാസ്തവത്തില്‍ മനുഷ്യ 
ശരീരം പരമാത്മാവിന്റെ സുന്ദരമായ സൃഷ്ടിതന്നെയാണ്‌. 
അതിനാല്‍ ഇതു ദേവദുര്‍ല്ലഭമെന്നു കരുതുകയും ശാസ്ത്രങ്ങ 
ളില്‍ പലയിടത്തും ഇതിന്റെ മഹിമയെ പാടിപ്പുകഴ്ത്തുകയും 
ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഇതേരീതിയില്‍ ജീവന്‍ പര 
മാത്മാവിന്റെ ആജ്ഞയനുസരിച്ച്‌ യഥായോഗ്യം സാധനകള്‍ 
അനുഷ്ഠിച്ച്‌ അദ്ദേഹത്തെ പ്രാപിക്കുവാന്‍ കഴിയുന്നു. എല്ലാ 
ദേവതകള്‍ക്കും ആ ശരീരം ഇഷ്ടമാണെന്നു കണ്ടപ്പോള്‍ പര 
മേശ്വരന്‍ അവരോടു പറഞ്ഞു - “നിങ്ങള്‍ അവരവര്‍ക്കു യോഗ്യ 
മായി സ്ഥാനങ്ങള്‍ നോക്കി ഈ ശരീരത്തില്‍ പ്രവേശിച്ചു വസി 
ച്ചുകൊളളുവിന്‍.” 


4. അഗ്നിര്‍വാഗ്ഭൂത്വാ മുഖം പ്രാവിശദ്വായുഃ പ്രാണോ 
ഭൂത്വാ നാസികേ പ്രാവിശദാദിത്യശ്വക്ഷുര്‍ഭൂത്വാക്ഷിണീ 
പ്രാവിശദ്ദിശഃ ശ്രോത്രം ഭൂത്വാ കര്‍ണ്ണ പ്രാവിശ 
ന്നോഷ ധിവനസ്പതയോ ലോമാനി ഭൂത്വാ ത്വചം 
പ്രാവിശം ശ്ചന്ദ്രമാ മനോഭൂത്വാ ഹൃദയം പ്രാവിശന്മൃ 
ത്യുരപാനോ ഭൂത്വാ നാഭിം പ്രാവിശദാപോ രേതോ 
ഭൂത്വാ ശിശ്നം പ്രാവിശന്‍. 


സൃഷ്ടികര്‍ത്താവായ പരമേശ്വരന്റെ ആജ്ഞയനുസരിച്ച്‌ 
അഗ്നിദേവത വാഗിന്ദ്രിയ രൂപം ധരിച്ച്‌ മനുഷ്യശരീരത്തിന്റെ 
വായില്‍ പ്രവേശിച്ച്‌ ജിഹ്വയെ തന്റെ ആശ്രയസ്ഥാനമാക്കി. 
ഇവിടെ വരുണദേവനും രസനേന്ദ്രിയമായിട്ട്‌ വായില്‍ പ്രവേ 
ശിച്ചു പിന്നെ വായുദേവത പ്രാണനായിട്ട്‌ നാസികയുടെ ദ്വാര 
ങ്ങളില്‍ക്കൂടി പ്രവേശിച്ചു. അശ്വിനീകുമാരനും പ്രാണേന്ദ്രിയ 
രൂപം ധരിച്ചിട്ടു നാസികയില്‍ പ്രവിഷ്ടമായി. അതിനുശേഷം 
സൂര്യദേവന്‍ നേത്രേന്ദ്രിയമായിട്ടു കണ്ണുകളില്‍ പ്രവേശിച്ചു. 
ഓഷ്ധികളുടേയും വനസ്പതികളുടേയും അഹങ്കാരിയായ 
ദേവത രോമരൂപത്തോടുകൂടി ത്വക്കില്‍ പ്രവേശിച്ചു. അതു 
പോലെ ചന്ദ്രന്‍ മനസ്സിന്റെ രൂപം ധരിച്ചു ഹൃദയത്തിലും മൃത്യു 
ദേവത അപാനരൂപം ധരിച്ചു നാഭിയിലും പ്രവിഷ്ടമായി. ജല 
ത്തിന്റെ അധിഷ്ഠാന ദേവത വീര്യമായ ലിംഗത്തിലും പ്രവേ 
ശിച്ചു. ഇപ്രകാരം എല്ലാ ദേവതകളും ഇന്ദ്രിയരൂപം ധരിച്ച്‌ അവ 
രവര്‍ക്കുപയുക്തമായ സ്ഥാനങ്ങളില്‍ ഉപവിഷ്ടരായി സ്ഥിതി 
ചെയ്തു. 


5. തമശനായാ പിപാസേ അബ്രുതാമാവാഭ്യാമഭിപ്ര 
ജാനീ ഹീതി. തേ അബ്രവീദേതാസ്വേവ വാം ദേവതാ 


P 


ഇ 


സ്വാഭജാമ്യേ താസു ഭാഗിന്യ കരോമീതി. തസ്മാ 
ദ്യസ്യൈ കസ്യൈ ച ദേവതായൈ ഹവിര്‍ഗൃഹൃതേ 
ഭാഗിന്യാവേവാസ്യാമശനായാപിപാസേ ഭവതഃ. 


അപ്പോള്‍ വിശപ്പും ദാഹവും കൂടി പരമേശ്വരനോടുകൂടി 
പറയുവാന്‍ തുടങ്ങി - “ഭഗവന്‍” ഇവര്‍ക്കെല്ലാം വസിക്കുന്നതി 
നുള്ള സ്ഥാനം അങ്ങു നിശ്ചയിച്ചുകൊടുത്തിരിക്കുന്നു. ഇനി 
ഞങ്ങള്‍ക്കായിട്ടും ഏതെങ്കിലും സ്ഥാനം കണ്ടുപിടിച്ച്‌ അതില്‍ 
ഞങ്ങളെ സ്ഥാപിച്ചാലും! അവര്‍ ഇപ്രകാരം പറഞ്ഞപ്പോള്‍ 
സൃഷ്ടികര്‍ത്താവായ പരമേശ്വരന്‍ അവരോടു പറഞ്ഞു - 
“നിങ്ങള്‍ക്കു രണ്ടുപേര്‍ക്കും പ്രത്യേകമായ സ്ഥാനങ്ങളുടെ 
ആവശ്യമില്ല. നിങ്ങള്‍ രണ്ടുപേര്‍ക്കും ഈ ദേവതകളുടെ 
സ്ഥാനങ്ങളില്‍ ഞാന്‍ അവകാശം നല്‍കും. ഈ ദേവതകളുടെ 
ആഹാരത്തില്‍ നിങ്ങള്‍ രണ്ടുപേരേയും ഞാന്‍ പങ്കുകാരാക്കി 
ത്തീര്‍ക്കും. സൃഷ്ടിയുടെ ആരംഭത്തില്‍ത്തന്നെ പരമേശ്വരന്‍ 
ഇങ്ങനെ ഒരു നിയമം നിശ്ചയിച്ചിരുന്നു. അതിനാല്‍ എപ്പോഴെ 
ങ്കിലും ഏതൊരു ദേവതയ്ക്കായിട്ടു കൊടുക്കുന്നതിന്‌ ഇന്ദ്രിയം 
വഴിയായി വിഷയഭോഗങ്ങളെ വഹിച്ചു കൊണ്ടു പോകുന്നുവോ 
ആ ദേവതയുടെ ഭാഗത്തില്‍ ഈ വിശപ്പും ദാഹവും പങ്കുകാ 
രായി ഭാവിക്കുന്നു; അതായത്‌ ആ ഇന്ദ്രിയത്തിന്റെ അഭിമാനി 
യായ ദേവതയുടെ തൃപ്തിയോടുകൂടി ക്ധുത്പിപാസകള്‍ക്കും 
ശാന്തിലഭിക്കുന്നു. 


തൃതീയ ഖണ്ഡം 


1. സ ഈക്ഷതേമേ നു ലോകാശ്ച ലോകപാലാശ്ചാന്ന 
മേഭ്യഃ സൃജാ ഇതി. 


ഇവയെ എല്ലാം സൃഷ്ടിച്ചതിനുശേഷം പരമേശ്വരന്‍ 
വീണ്ടും ചിന്തിച്ചു - “ഈ ലോകങ്ങളേയും ലോകപാലകന്മാ 
രെയും സൃഷ്ടിച്ചിരിക്കുന്നു - ഇവിടെ രചനാസംബന്ധമായ 
എല്ലാക്കാര്യങ്ങളും പൂര്‍ത്തിയായിരിക്കുന്നു. ഇനി ഇവര്‍ക്കു 
ജീവിക്കുന്നതിനുള്ള ഭക്ഷണം ഉണ്ടാക്കണം - ഭോഗവസ്തുക്ക 
ളുണ്ടാക്കണം. എന്തുകൊണ്ടെന്നാല്‍ ഇവയോടുകൂടി വിശപ്പും 
ദാഹവും ചേര്‍ക്കപ്പെട്ടിരിക്കുന്നു. അതിനാല്‍ അന്നത്തെ 
സൃഷ്ടിക്കാം. 


2. സോ/ പോ! ഭൃതപത്താഭ്യോ/ ഭിതപ്താഭ്യോ മൂര്‍ത്തി 
രജായത. യാ വൈ സാ മൂര്‍ത്തിരജായതാന്നം വൈ 
തത്‌. 

മുകളില്‍ പറഞ്ഞവിധം ചിന്തിച്ചിട്ടു പരമേശ്വരന്‍ ജലത്തെ 
അതായത്‌ അഞ്ചു സൂക്ഷ്മ മഹാഭൂതങ്ങളെ തപിപ്പിച്ചു തന്റെ 
സങ്കല്പത്തോടുകൂടിയ ക്രിയയെ അതില്‍ നടത്തി. പരമാത്മാ 
വിന്റെ സങ്കല്പത്തോടുകൂടി സഞ്ചാലിതമായ ആ സൂക്ഷ്മമ 
ഹാഭൂതങ്ങളില്‍നിന്നും മൂര്‍ത്തി പ്രത്യക്ഷമായി; അതായത്‌ അവ 
യുടെ സ്ഥുലരൂപം ഉല്‍പ്പന്നമായി. ആ അന്നം തന്നെ ദേവത 
കള്‍ക്കു ഭോഗ്യമായിരിക്കുന്നു. 


3. തദേനത്‌ സൃഷ്ടം പരാങത്യജിഘാംസത്തദ്വാചാജി 
ഘൃക്ഷക്‌ നന്നാശത്തോദ്വാചാ ഗ്രഹീതും. യദ്ധൈ 
ദ്വാചാഗ്ര ഹൈഷ്യദഭിവ്യാഹൃത്യ ഹൈവാന്നമത്ര 
പ്സ്യത്‌. 


ലോകങ്ങളുടേയും ലോകപാലകന്മാരുടേയും ആഹാരസ്‌ം 
ബന്ധിയായ ആവശ്യങ്ങളെ പൂര്‍ത്തീകരിക്കുന്നതിന്‌ ഉല്‍പ്പന്ന 
മാക്കപ്പെട്ടിരിക്കുന്ന അന്നം “ഇത്‌ എന്നെ ഭക്ഷിച്ച്‌ എന്റെ നാശം 
വരുത്തുന്നതാകയാല്‍ അതില്‍നിന്നും മോചനം നേടണം” 

എന്നു കരുതി പിന്‍തിരിഞ്ഞോടുവാന്‍ തുടങ്ങി. അപ്പോള്‍ ആ 
മനുഷ്യരൂപത്തില്‍ സൃഷ്ടിക്കപ്പെട്ട ജീവാത്മാവ്‌ അന്നത്തെ 

വാക്കുകള്‍ മുഖാന്തിരം പിടിക്കുവാനാഗ്രഹിച്ചു; എന്നാല്‍ 

അതിനു വാണീദ്വാരാ അന്നത്തെ പിടിക്കുവാന്‍ കഴിഞ്ഞില്ല. ആ 
പുരുഷനു വാണീദ്ധാരാ അന്നത്തെ പിടിച്ചു നിര്‍ത്തുവാന്‍ കഴി 
ഞ്ഞിരുന്നു എങ്കില്‍ മനുഷ്യന്‍ ഇപ്പോഴും അന്നത്തെ വാണീ 

ദ്വാരാ ഉച്ചാരണംകൊണ്ടു അതായത്‌ അന്നത്തിന്റെ നാമോച്ചാ 
രണമാത്രയില്‍, വയറു നിറയുമായിരുന്നു. എന്നാല്‍ അങ്ങനെ 
സംഭവിച്ചില്ല. 


4. തത്രപാണേനാജിഘ്യക്ഷത്തന്നാശക്നോത്‌ 
പ്രാണേന ഗ്രഹീതും സ യദ്ധൈനത്‌ പ്രാണേനാഗ്ര 
ഹൈഷ്യദഭിപ്രാണയഹൈവാന്ന മത്രപ്സ്യത്‌. 


അപ്പോള്‍ ആ പുരുഷന്‍ അന്നത്തെ പ്രാണന്‍ മൂലം അതാ 
യത്‌ പ്രാണേന്ദ്രിയദ്വാരാ പിടിക്കുവാന്‍ ആഗ്രഹിച്ചു; എന്നാല്‍ 
അതിനു  ഘഘാണേന്ദ്രിയം വഴി അതിനെ പിടിക്കുവാന്‍ സാധി 
ചില്ല. ഈ അന്നത്തെ (ഘാണേന്ദ്രിയംകൊണ്ടു പിടിക്കുവാന്‍ 
കഴിഞ്ഞിരുന്നു എങ്കില്‍ ഇപ്പോഴും ആളുകള്‍ക്ക്‌ ഭക്ഷണം മണ 
ത്തുകൊണ്ടു തൃപ്തിപ്പെടുവാന്‍ കഴിയുമായിരുന്നു. എന്നാല്‍ 
അങ്ങനെയും സംഭവിച്ചില്ല. 


5. തച്ചക്ഷു ഷാജിഘൃക്ഷത്തന്നാശക്നോച്ചക്ഷുഷാ 
ഗ്രഹീതും സ യദ്ദധൈനച്ചക്ഷുഷാഗ്രഹൈഷ്യദ്‌ ദൃഷ്ട്വാ 
ഹൈവാന്നമ്രതപ്സ്യത്‌. 


പിന്നെ ആ പുരുഷന്‍ അന്നത്തെ കണ്ണുകള്‍കൊണ്ടു പിടി 
ക്കുവാന്‍ ആശിച്ചു; എന്നാല്‍ അവന അതിനു കഴിഞ്ഞില്ല. 
അവനു കണ്ണുകള്‍കൊണ്ട്‌ അന്നത്തെ പിടിക്കുവാന്‍ കഴിഞ്ഞി 
രുന്നെങ്കില്‍ തീര്‍ച്ചയായും ഇന്നും ആളുകള്‍ അന്നത്തെ കണ്ടു 
തൃപ്തിപ്പെടുമായിരുന്നു. എന്നാല്‍ അങ്ങനെ സംഭവിച്ചില്ല. 


6. തച്ഛറോത്രേണാജിക്ഷഘൃത്തന്നാശക്നോച്ഛ്‌റോ 
ത്രേണഗ്രഹീതും സ യദ്ദയൈനച്ഛ്റോത്രേണാഗ്രഹൈ 
ഷൃച്ഛ്റുത്വാ ഹൈവാന്നമശ്രപ്സ്യത്‌. 


പിന്നെ ആ പുരുഷന്‍ അന്നത്തെ കര്‍ണ്ണദ്ധാരാ പിടിക്കുവാന്‍ 
ആഗ്രഹിച്ചു. എന്നാല്‍ ആ ശ്രമവും ഫലിച്ചില്ല. കര്‍ണ്ണ 
ങ്ങള്‍കൊണ്ട്‌ അതിനെ പിടിച്ചിരുന്നു എങ്കില്‍ ഇന്നും മനു 
ഷ്യര്‍ക്ക്‌ അന്നത്തിന്റെ നാമശ്രവണമാത്രയില്‍ത്തന്നെ തൃപ്തി 
പ്പെടാമായിരുന്നു. എന്നാല്‍ അങ്ങനെയും കഴിഞ്ഞില്ല. 


7. തത്താപാജിഘൃക്ഷത്തന്നാശക്നോനത്ത്വചാ 
ഗ്രഹീതും സ യദ്വൈനത്ത്വചാഗ്രഹൈഷ്യത്സ്പൃഷ്ട്വാ 
ഹൈവാന്നമ്രതപ്സ്യത്‌. 


അപ്പോള്‍ ആ പുരുഷന്‍ അന്നത്തെ ത്വക്കുകൊണ്ട്‌ പിടിക്കു 
വാനാശിച്ചു. എന്നാല്‍ അവന്‍ അതിനെ ത്വക്കുമൂലവും പിടി 
ക്കുവാന്‍ കഴിഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കില്‍ 
തീര്‍ച്ചയായും മനുഷ്യര്‍ അന്നത്തെ സ്പര്‍ശിച്ചുതന്നെ തൃപ്ത 


N 


PD 


രാകുമായിരുന്നു. എന്നാല്‍ അങ്ങനെയും സംഭവിച്ചില്ല. 


8. തന്മനസാജീ ഘൃക്ഷത്തന്നാശക്നോന്മനസാ 
ഗ്രഹീതും സ യദ്ധൈനന്മനസാഗ്രഹൈഷ്യദ്ധ്യാത്വാ 
ഹൈവാന്നമത്രപ്സ്യത്‌. 


പിന്നെ ആ പുരുഷന്‍ അന്നത്തെ മനസ്സുകൊണ്ടു വശീക 
രിക്കുന്നതിന്നാഗ്രഹിച്ചു. എന്നാല്‍ അവന്‍ അതിനെ മനസ്സു 
കൊണ്ടു വശത്താക്കുവാന്‍ കഴിഞ്ഞില്ല. അവന്‌ അതിനെ മന 
സ്സുകൊണ്ടു പിടിക്കുവാന്‍ സാധിച്ചിരുന്നുവെങ്കില്‍ തീര്‍ച്ചയാ 
യും ഇന്നും മനുഷ്യന്‍ അന്നത്തെ ചിന്തിച്ചുകൊണ്ടു തൃപ്തി 
പ്പെടുമായിരുന്നു. പക്ഷെ അങ്ങനെയും കാണുവാന്‍ കഴി 
ഞ്ഞില്ല. 


9. തച്ഛിശ്നേനാജിഘൃക്ഷത്തന്നാശക്നോ ച്ഛിശ്നേന 
ഗ്രഹീതും സ യദ്ധൈന ച്ചി ശ്നേനാഗ്രഹൈഷ്യൃദ്വി 
സൃജ്യ ഹൈവാന്നമത്രപ്സ്യത്‌. 


പിന്നീട്‌ ആ പുരുഷന്‍ അന്നത്തെ ഉപസ്ഥം (ലിംഗം) 
കൊണ്ടു പിടിക്കുവാന്‍ ആഗ്രഹിച്ചു; എന്നാല്‍ അവന്‍ ഉപസ്ഥ 
ദ്വാരാ അന്നത്തെ പിടിക്കുവാന്‍ കഴിഞ്ഞില്ല. അവന്‌ ഉപസ്ഥ 
ദ്വാരാ പിടിക്കുവാന്‍ കഴിഞ്ഞിരുന്നു എങ്കില്‍ തീര്‍ച്ചയായും 
ഇന്നും അന്നത്തെ ഉപേക്ഷിച്ചു തൃപ്തിപ്പെടുവാന്‍ കഴിയുമാ 
യിരുന്നു. എന്നാല്‍ അങ്ങനെ സംഭവിച്ചില്ല. 


10. തദപാനേനാജിഘൃക്ഷത്തദാവയത്‌ സൈഷോ?ന്ന 
സ്യ ഗ്രഹോ യദ്വായുരന്നായുര്‍വാ ഏഷ യദ്വായുട 


അവസാനം ആ പുരുഷന്‍ അന്നത്തെ മുഖത്തിന്റെ ദ്വാര 
ത്തില്‍ക്കൂടി അപാനവായുദ്വാരാ ഗ്രഹിക്കുന്നതിന്‌ ആഗ്രഹിച്ചു. 
അതായത്‌ അപാനവായുദ്ധാരാ മുഖത്തില്‍ക്കൂടി ശരീരത്തിന്റെ 
ഉള്ളിലേക്കു പ്രവേശിപ്പിക്കുന്നതിനു പ്രവര്‍ത്തിച്ചു. അപ്പോള്‍ 
അവന്‌ അന്നത്തെ തന്റെ ശരീരത്തിന്റെ ഉള്ളില്‍ കൊണ്ടുപോ 
കുവാന്‍ കഴിഞ്ഞു. യാതൊരു അപാനവായു വെളിയില്‍ 
നിന്നും ശരീരത്തിന്റെ ഉള്ളിലേയ്ക്കു ശ്വാസോച്ഛ്ാസരൂപ 
ത്തില്‍ കടന്നുപോകുന്നുവോ അതുതന്നെയാകുന്നു അന്ന 
ത്തിന്റെ ര്രാഹകന്‍. അതിനെ പിടിച്ചവന്‍; അതായത്‌ ഉള്ളി 
ലേക്കു കൊണ്ടുപോകുന്നവന്‍. പ്രാണവായുവിനെ സംബന്ധി 
ച്ച്‌, ഈ അന്നം മുഖാന്തിരം ജീവന്റെ സംരക്ഷണം നിര്‍വ്വഹി 
ച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്‌ ഇതു സാക്ഷാല്‍ ആയുസ്സു 
തന്നെ ആകുന്നു എന്നത്‌ പ്രസിദ്ധമാകുന്നു. അത്‌ ഈ അപാന 
വായുവിനെ കൂട്ടിക്കൊണ്ടുതന്നെ പ്രാണാദി അഞ്ചു ഭേദങ്ങളില്‍ 
വിഭക്തമായിരിക്കുന്ന മുഖ്യപ്രാണന്റെ ഒരംശമാകുന്നു. അതി 
നാല്‍ പ്രാണന്‍ തന്നെ മനുഷ്യന്റെ ജീവനാകുന്നു എന്ന്‌ 
ഇതില്‍നിന്നും വൃക്തമാകുന്നു. 


11. സ ഈക്ഷത കഥം ന്വിദം മദൃതേ സ്യാദിതി സ 
ഈക്ഷതേ കതരേണ പ്രപദ്യാ ഇതി. സ ഈക്ഷത യദി 
വാചാ ഭിവ്യാഹൃതം യദി പ്രാണോനാഭിപ്രാണിതം യദി 
ചക്ഷുഷാ ദൃഷ്ടം യദി ശ്രോത്രേണശ്റുതം യദി ത്വചാ 
സ്പൃഷ്ടം യദി മനസാ ധ്യാതം യദ്യപാനേനാഭ്യപാ 
നിതം യദി ശിശ്നേന വിസൃഷ്ടമഥ കോ/ ഹമിതി. 


ഇപ്രകാരം ലോകത്തേയും ലോകപാലകന്മാരേയും സൃഷ്ടി 


ച്ച്‌, അവര്‍ക്കെല്ലാമുള്ള ആഹാരവും സൃഷ്ടിച്ച്‌ ക 
മനുഷ്യശരീരധാരിയായ പുരുഷന്‍ ആഹാരത്തെ ഗ്രഹിക്കുന്ന 
തിനും പഠിച്ചുകഴിഞ്ഞപ്പോള്‍ ആ സര്‍വ്വസ്രഷ്ടാവായ പരമേ 
ശ്വരന്‍ വീണ്ടും ചിന്തിച്ചു “ഈ മനുഷ്യരൂപത്തോടുകൂടിയ 
പുരുഷന്‍ എന്നെക്കൂടാതെ എങ്ങനെ ജീവിക്കും? ഈ ജീവാ 
ത്മാവിനോടുകൂടി എന്റെ സഹയോഗം ഉണ്ടാകുന്നില്ലെങ്കില്‍ 
അതു തനിയെ എപ്രകാരം ഉറച്ചുനില്‍ക്കും? അതുപോലെ 
എന്റെ സഹയോഗം കൂടാതെ ഈ പുരുഷന്‍ വാണീദ്വാരാ 
സംസാരിക്കുവാന്‍ പഠിച്ചു, (ഘാണേന്ദ്രിയം വഴി മണക്കുന്ന 
തിനു പഠിച്ചു. പ്രാണന്‍വഴി വായുവിനെ ഉള്ളിലേയ്ക്കും പുറ 
ത്തേയ്ക്കും വലിക്കുകയും വിടുകയും ചെയ്യുന്ന ക്രിയയും 
പഠിച്ചിരിക്കുന്നു. കണ്ണുകള്‍കൊണ്ടു കാണുന്നു, ശ്രവണേന്ദ്രി 
യങ്ങള്‍കൊണ്ടു കേള്‍ക്കുന്നു, ത്വഗിന്ദ്രിയം വഴിയായി സ്പര്‍ശ 
നസുഖം അറിയുന്നു, മനസ്സുകൊണ്ടു മനനം ചെയ്യുന്നു, അപാ 
നദ്വാരാ അന്നം വിഴുങ്ങുന്നു, ജനനേന്ദ്രിയദ്വാരാ മൂത്രവും 
വീര്യവും വിസര്‍ജ്ജിക്കുന്നതിനാല്‍ നിപുണനും കൂടിയാ 
കുന്നു എങ്കില്‍ പിന്നെ എന്നെക്കൊണ്ട്‌ അവനെന്താ 
കാര്യം” അതായത്‌ എന്നെക്കൂടാതെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും 
വഴിയായി പ്രവര്‍ത്തനസമ്പന്നനാകുന്നതിന്‌ ഇവനെ സംബന്ധി 
ച്ചിടത്തോളം അസംഭവ്യമാണ്‌.” ഇത്രയും ചിന്തിച്ചിട്ട്‌ ഞാന്‍ ഈ 
മനുഷ്യ ശരീരത്തില്‍ പാദങ്ങളും മസ്തകവും - ഈ രണ്ടില്‍ 
ഏതുമാര്‍ഗ്ഗമായി പ്രവേശിക്കും എന്നും വിചാരിച്ചു. 


12. സ ഏതമവേ സീമാനം വിദാര്യൈതയാ ദ്വാരാ 
പ്രാപദ്യത. സൈഷാ വിദൃതിര്‍നാമ ദ്വാസ്തദേതന്നാ 
ന്ദനം. തസ്യ ത്രയ ആവസ്ഥാസ്ത്രയഃ സ്വപ്നാ, അയ 
മാവസഥോ/യമാവാസഥോ/യമാവസ്ഥ ഇതി. 


പരമാത്മാവ്‌ ഈ മനുഷ്യശരീരത്തിന്റെ സീമയെ “മൂര്‍ദ്ധാ 
വിനെ” അതായത്‌ ബ്രഹ്മരന്ധ്റത്തെ പിളര്‍ന്നിട്ട്‌ അതുമാര്‍ഗ്ഗമായി 
ആ സജീവ മനുഷ്യശരീരത്തില്‍ പ്രവേശിച്ചു. ഈ ദ്വാരം 
വിദൃതി (വിദീര്‍ണ്ണമാക്കപ്പെട്ടദ്ാരം) എന്ന പേരില്‍ പ്രസിദ്ധമാ 
യിത്തീര്‍ന്നു. അതുതന്നെ ഈ വിദൃതി എന്നു പേരുള്ളദ്വാരം 
(ബ്രഹ്മന്ധ്റം) ആനന്ദപ്രദായകമായിരിക്കുന്നു; അതായത്‌ 
ആനന്ദ സ്വരൂപനായ പരമാത്മാവിന്റെ പ്രാപ്തി നല്‍കുന്നു. പര 
മേശ്വരന്റെ പ്രാപ്തിക്കുള്ള സ്ഥാനങ്ങള്‍ മൂന്നാകുന്നു. സ്വപ്ന 
ങ്ങളും മുന്ന്‌. ആദ്യത്തേതായ ഹൃദയാകാശം അദ്ദേഹത്തിന്റെ 
ഉപലബ്ധിസ്ഥാനമാകുന്നു. രണ്ടാമത്തേത്‌ വിശുദ്ധാകാശരൂപ 
പരമധാമം. അത്‌ സത്യലോകം, ഗോലോകം, ബ്രഹ്മലോകം, 
സാകേതലോകം, കൈലാസം ആദിയായ അനേകം പേരുക 
ളാല്‍ അറിയപ്പെടുന്നു. മൂന്നാമത്തേത്‌ ഈ സമ്പൂര്‍ണ്ണമായ 
ബ്രഹ്മാണ്ഡമാകുന്നു. അതുപോലെ ഈ ജഗത്തിന്റെ 
സ്ഥൂലവും സൂക്ഷ്മവും കാരണരൂപവുമായ മൂന്നവസ്ഥ 
കള്‍തന്നെ ഇതിന്റെ മുന്നു സ്വപ്നങ്ങളും ആകുന്നു. 


13. സ ജാതോ ഭൂതാനൃയഭിവ്യൈഖൃയത്‌ കിമിഹാന്യം 
വാവദിഷദിതി. സ ഏതമേവ പുരുഷം ബ്രഹ്മ തതമമ 
പശ്യത്‌. ഇദമദര്‍ശമിതീ. 


മനുഷ്യരൂപത്തില്‍ ഉത്ഭവിച്ച പുരുഷന്‍ ഈ ഭാതികജഗ 
ത്തിന്റെ വിചിത്രരചനയെ വളരെ ആശ്ചര്യത്തോടുകൂടി നാലു 
ഭാഗങ്ങളില്‍ നോക്കുകയും മനസ്സില്‍ ഇപ്രകാരം പറയുകയും 


P 


നിസാ 


ചെയ്തു - “ഈ വിചിത്ര ജഗത്തിനെ സൃഷ്ടിച്ചത്‌ ഇവിടെ മറ്റാ 1. പുരുഷേ ഹ വാ അയമാദിതോ ഗര്‍ഭോ ഭവതി. ന; ല്‍ 


രാണ്‌? എന്തുകൊണ്ടെന്നാല്‍ ഇത്‌ എന്നാല്‍ സൃഷ്ടിക്കപ്പെട്ട 
തേയല്ല. കാര്യമുളളതു കാരണം തീര്‍ച്ചയായും ഇതിന്റെ 
സൃഷ്ടാവായി ആരെങ്കിലും ഉണ്ടായിരിക്കണം.” ഇപ്രകാരം 
വിചാരിച്ചിട്ട്‌ ആ സാധകന്‍ തന്റെ ഹൃദയത്തില്‍ അന്തര്യാമി 
യായി വിരാജിക്കുന്ന പുരുഷനെത്തന്നെ ഈ സമ്പൂര്‍ണ്ണ ജഗ 
ത്തില്‍ വ്യാപിച്ചിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ രൂപത്തില്‍, പ്രത്യ 
ക്ഷമാക്കി. അപ്പോള്‍ അവന്‍ ആനന്ദനിമഗ്നനായി ഉള്ളില്‍ ഇപ്ര 
കാരം പറയുവാന്‍ തുടങ്ങി - “അഹോ സൌഭാഗ്യം, ഞാന്‍ പര 
ബ്രഹ്മപരമേശ്വരനെ കണ്ടിരിക്കുന്നു, സാക്ഷാത്ക്കാരം പ്രാപി 
ചിരിക്കുന്നു.” 


ഈ ജഗത്തിന്റെ വിചിത്ര രചനയെക്കണ്ട്‌ ഇതിന്റെ സ്രഷ്ടാ 
വായ പരമാത്മാവിന്റെ സത്തയില്‍ വിശ്വസിച്ച്‌ മനുഷ്യന്‍ അദ്ദേ 
ഹത്തെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും ഉത്സുകനായി 
അദ്ദേഹത്തത്തന്നെ ആശ്രയിച്ച്‌ പ്രവര്‍ത്തിക്കുന്നു എങ്കില്‍ 
തീര്‍ച്ചയായും ആ പരാപരനെ അറിയുവാന്‍ കഴിയുമെന്ന ഭാവം 
ഇവിടെ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാവിനെ അറിയു 
ന്നതിനും പ്രാപിക്കുന്നതിനുമുള്ള പ്രവൃത്തി ഈ മനുഷ്യശരീ 
രത്തില്‍നിന്നും മാത്രമേ സാധ്യമാകയുള്ളൂ. മറ്റു ശരീരങ്ങളില്‍ 
സാധ്യമല്ല. 


14. തസ്മാദിദന്ദ്രോ നാമേദന്ദ്രോ ഹ വൈ നാമ തമി 
ദന്ദ്രം സന്തമിന്ദ്ര ഇത്യാചക്ഷതേ പരോക്ഷേണ. പരോ 
ക്ധ്പിയാ ഇവ ഹി ദേവാഃ പരോക്ഷപ്രിയാ ഇവ ഹി 
ദേവാഃ 


പരബ്രഹ്മ പരമാത്മാവിനെ ആ മനുഷ്യശരീരത്തില്‍ ഉത്ഭ 
വിച്ച പുരുഷന്‍ പൂര്‍വ്വോക്തമായ രീതിയില്‍ കണ്ടു; ഈ കാര 
ണംകൊണ്ടുതന്നെ പരമാത്മാവിന്റെ നാമം “ഇദ്ര്ദ്ര' എന്നായി 
ത്തീര്‍ന്നു. അതായത്‌ “ഇദം ദ്ര ഇവനെ ഞാന്‍ ആദ്യം കണ്ടിരി 
ക്കുന്നു.” ഈ വ്യുത്പത്തിയനുസരിച്ച്‌ അദ്ദേഹത്തിന്റെ നാമം 
“ഇദന്ദ്ര” എന്നായി. ഇപ്രകാരം ആ പരമാത്മാവിന്റെ നാമം 
“ഇദ്രന്ദ' എന്നു തന്നെയാകുന്നു എന്നിരുന്നാലും ആളുകള്‍ 
ഇതിനെ പരോക്ഷഭാവത്തില്‍ “ഇന്ദ്ര എന്നു പറഞ്ഞു വിളിക്കു 
ന്നു. എന്തുകൊണ്ടെന്നാല്‍ ദേവഗണങ്ങളും രഹസ്യമായിട്ടെ 
ന്നപോലെ അല്പം പറയുവാനിഷ്ടപ്പെടുന്നു. “പരോക്ഷപ്രിയാ 
ഇവ ഹി ദേവാഃ” ഈ അന്തിമവാക്യത്തെ വീണ്ടും ഉച്ചരിച്ചു 
കൊണ്ട്‌ ഈ ഖണ്ഡത്തിന്റെ സമാപ്തിയെ സൂചിപ്പിക്കുന്നു. 


ദ്വിതീയാദ്ധ്യായം 
പ്രഥമകാണ്ഡം 


സംബന്ധം - പ്രഥമാദ്ധ്യായത്തില്‍ സൃഷ്ടിയുടെ ഉല്‍പ്പത്തി 

ക്രമത്തേയും മനുഷ്യശരീരത്തിന്റെ മഹത്ത്വത്തേയും പറഞ്ഞു 
കഴിഞ്ഞു. ജീവാത്മാവിന്‌ ഈ ശരീരത്തില്‍ പരമാത്മാവിനെ 

അറിഞ്ഞു കൃതകൃത്യമായിത്തീരുവാന്‍ സാധിക്കുമെന്നുള്ള 

കാര്യവും സാങ്കേതികമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പോള്‍ ഈ 

ശരീരത്തിന്റെ അനിത്യതയെ കാണിച്ച്‌ വൈരാഗ്യം ഉണ്ടാകു 

ന്നതിനുവേണ്ടി ഈ അദ്ധ്യായത്തില്‍ മനുഷ്യശരീരത്തിന്റെ 

ഉല്‍പ്പത്തിയെ വര്‍ണ്ണിക്കുന്നു - 


ദ്രേതഃ തദേതത്‌ സര്‍വേഭ്യോ/ങ്‌ ഗേഭ്യസ്തേജഃ സംഭൂ 
തമാത്മന്യേവാത്മാനം ബിഭര്‍ത്തി തദ്യദാ സ്ത്രിയാം 
സിഞ്ചത്യഥൈനജ്ജനയതി തദസ്യ പ്രഥമം ജന്മ. 


ഈ ലോകജീവി ആദ്യം പുരുഷശരീരത്തില്‍ (പിതാവിന്റെ 
ശരീരത്തില്‍) വീര്യരുപത്തോടുകുടി ഗര്‍ഭമാകുന്നു. പുരുഷന്റെ 
ശരീരത്തിലുള്ള ഈ വീര്യം എല്ലാ അംഗങ്ങളില്‍നിന്നും പുറ 
പ്പെട്ടുണ്ടായ തേജസ്സ്‌ (സാരം) ആണ്‌. ഈ പിതാവ്‌ തന്റെ സ്വരൂ 
പഭൂതമായ വീര്യരുപതേജസ്സിനെ ആദ്യം സ്വന്തം ശരീര 
ത്തില്‍ത്തന്നെ ധരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യു 
ന്നു. ്രഹ്മചര്യംവഴി അതിനെ വളര്‍ത്തി പുഷ്ടിപ്പെടുത്തുന്നു. 
പിന്നീട്‌ അവന്‍ അതിനെ സ്ത്രീയുടെ ഗര്‍ഭാശയത്തില്‍ സ്ഥാപി 
ക്കുന്നു. അപ്പോള്‍ അതിനെ ഗര്‍ഭരൂപത്തില്‍ ഉത്ഭവിപ്പിക്കുന്നു. 
അതു മാതാവിന്റെ ശരീരത്തില്‍ പ്രവേശിക്കുന്നതുതന്നെ 
അതിന്റെ ആദ്യ ജന്മമാകുന്നു. 


2. തല്‍സ്ത്രിയാ ആത്മഭൂതം ശച്ഛതി. യഥാ സ്വമം ഗംത 
ഥാ. തസ്മാദേനാം ന ഹിനസ്തി. സാസ്യൈത മാത്മാ 
നമത്രഗതം ഭാവയതി. 


ആ സ്ത്രീ (മാതാവ്‌) യുടെ ശരീരത്തില്‍ വന്നുചേര്‍ന്ന ആ 
ഗര്‍ഭം - പിതാവുവഴിയായി സ്ഥാപിതമായ തേജസ്സ്‌ - ആ 
സ്ത്രീയുടെ ആത്മഭാവത്തെ പ്രാപിക്കുന്നു. അതായത്‌ അവ 
ളുടെ മറ്റംഗങ്ങള്‍ പോലെതന്നെ ഇതും അവളുടെ ഒരവയവ 
മായി പരിണമിക്കുന്നു. അതുകാരണം ആ ഗര്‍ഭം അവളുടെ 
ഉദരത്തില്‍ കിടന്നിട്ടും യാതൊരുവിധമായ പീഡകളും അവളെ 
ബാധിക്കാതെയിരിക്കുന്നു. അതൊരു ഭാരമായിപ്പോലും അനു 
ഭവപ്പെടുന്നില്ല. ആ സ്ത്രീ തന്റെ ശരീരത്തില്‍ വന്നുചേര്‍ന്ന 
തന്റെ പതിയുടെ ആത്മരൂപമായ ഈ ഗര്‍ഭത്തെ തന്റെ ഒരവയ 
വംപോലെതന്നെ ഭക്ഷണസാധനങ്ങള്‍കൊണ്ടു പരിപോഷിപ്പി 
ക്കുകയും മറ്റെല്ലാത്തരത്തിലുമുള്ള അത്യാവശ്യ നിയമപാല 
നങ്ങള്‍കൊണ്ടു പരിപാലിച്ച്‌ അതിനെ നല്ലതുപോലെ രക്ഷിക്കു 
കയും ചെയ്യുന്നു. 


3. സാ ഭാവയിത്രീ ഭാവയിതവ്യാ ഭവതി. തം സ്ത്രീ 
ഗര്‍ഭം ബിഭര്‍ത്തി. സേോാഗ്ര ഏവ കുമാരം 
ജന്മനോ/ ഗ്രേ7ധിഭാവയതി. സ യത്കുമാരം 
ജന്മനോ/ ഗ്രേ/ ധിഭാവയത്യാത്മാനമേവ തത്ഭാവയ 
തേഷാം ലോകാനാം സംതത്യാ. ഏവം സംതതാ 
ഹീമേ ലോകാസ്തദസ്യ ദ്വിതീയം ജന്മ. 


സ്വന്തം ഭര്‍ത്താവിന്റെ ആത്മസ്വരുപമായ ആ ഗര്‍ഭത്തെ 
എല്ലാ വിധത്തിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗര്‍ഭിണി 
വീട്ടിലുള്ള ആളുകളാലും പ്രത്യേകിച്ച്‌ അവളുടെ ഭർത്താവി 
നാലും പരിപാലിക്കപ്പെടുവാന്‍ യോഗ്യയായിത്തീരുന്നു. അതാ 
യതു വീട്ടിലുള്ളവരുടേയും ഭര്‍ത്താവിന്റേയും പരമമായ 
കര്‍ത്തവ്യമാണ്‌ അവള്‍ക്കുള്ള ഭക്ഷണക്രമങ്ങളും ജീവിതസന 
കര്യങ്ങളും ചെയ്തുകൊടുത്ത്‌ അവളെ സംരക്ഷിക്കുക എന്നു 
ള്ളത്‌. ആ ഗര്‍ഭത്തെ പ്രസവിക്കുന്നതുവരെ സ്ത്രീ (മാതാവ്‌) 
തന്റെ ശരീരത്തില്‍ വഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജനിച്ച 
തിനുശേഷം - ജനിച്ചാലുടന്‍തന്നെ അതിന്റെ പിതാവു ജാത 


P= 


കര്‍മ്മാദി ചടങ്ങുകളാലും മറ്റു നാനാ പ്രകാരത്തിലുള്ള ഉപചാ 
രങ്ങള്‍കൊണ്ടും ആ കുമാരനെ അദ്യുദയ ശീലനാക്കുകയും 

ജനനം മുതല്‍ അവന്‍ സര്‍വ്വഥാ യോഗ്യനായിത്തീരുന്ന തുവരെ 
എല്ലാപ്രകാരത്തിലുമുള്ള പരിപാലനങ്ങളും നാനാവിധത്തിലു 
മുള്ള വിദ്യകളും പ്രദാനംചെയ്ത്‌ എല്ലാ പ്രകാരത്തിലും ഉന്ന 

തനാക്കിത്തീര്‍ക്കുകയും ചെയ്യുന്നു. കുട്ടിയുടെ ജനനാനന്തരം 
ആ പിതാവ്‌, അവന്‍ കഴിവുള്ളവനായിത്തീരുന്നതിനു വേണ്ടി 

അവനു വിദ്യാഭ്യാസവും സംരക്ഷണവും നല്‍കി യോഗ്യനാ 

ക്കിത്തീര്‍ക്കുന്നു; എന്തുകൊണ്ടെന്നാല്‍ ഇപ്രകാരംതന്നെ 

ഓരോരുത്തരില്‍നിന്നും ഉത്ഭവിച്ച്‌ ഇവയെല്ലാം മനുഷ്യ 

വര്‍ഗ്ഗത്തെ വിസ്തീര്‍ണ്ണമാക്കിത്തീര്‍ക്കുന്നു. ഒരു ജീവന്‍ ബാല 
കരൂപത്തില്‍ ഗര്‍ഭത്തില്‍ നിന്നും വെളിയിലേയ്ക്കു വരുന്നത്‌ 

അവന്റെ രണ്ടാമത്തെ ജന്മമാകുന്നു. 


ഈ വിവരണത്തില്‍കൂടി പിതാവിനും പുത്രനുമുള്ള 
കര്‍ത്തവ്യത്തിന്റെ ശിക്ഷണം നല്‍കപ്പെട്ടിരിക്കുന്നു. മാതാപി 
താക്കളോടു പുത്രന്മാര്‍ക്ക്‌ ഭാരിച്ച ചുമതലകള്‍ ഉണ്ടെന്ന്‌ അവര്‍ 
മനസ്സിലാക്കണം. അതിനാല്‍ അവര്‍ എത്രമാത്രം സേവനം 
അനുഷ്ഠിച്ചാലും അവ തികച്ചും അല്പംമാത്രമേ ആകുന്നുള്ളൂ. 
അതുപോലെ പിതാവും ചിന്തിക്കേണ്ടതുണ്ട്‌; ഞാനിവനു വളരെ 
ഉപകാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു എന്നൊന്നും അഹങ്കരി 
ക്കുവാന്‍ പാടില്ല; മറിച്ച്‌ ഞാന്‍ എന്നെത്തന്നെ അഭിവൃദ്ധിപ്പെ 
ടുത്തി സ്വന്തം കര്‍ത്തവ്യത്തെ പാലിച്ചിരിക്കുന്നു എന്ന്‌ പിതാ 
ക്കള്‍ ചിന്തിക്കണം. 


4. സോ[സ്യായമാത്മാ പുണ്യേഭ്യഃ പ്രതിധീയതേ. 
അഥാസ്യായമിതര ആത്മാ കൃതകൃത്യോ വയോഗതഃ 
പ്രൈതി. സ ഇതഃ പ്രയന്നേവ പുനര്‍ജായതേ തദസ്യ 
തൃതീയം ജന്മ. 


മുന്‍പറഞ്ഞ പ്രകാരം പിതാവിന്റെതന്നെ ആത്മരുപമായ 
പുത്രന്‍ കാര്യങ്ങള്‍ നടത്തുന്നതിന്‌ യോഗ്യനായിത്തീരുമ്പോള്‍ 
ആ പിതാവ്‌ അവനെ തന്റെ പ്രതിനിധിയാക്കുന്നു. അഗ്നിഹോ 
ത്രം, ദേവപൂജ, അതിഥിസേവ മുതലായി വൈദികവും ലാകി 
കവുമായ എത്രമാത്രം ശുഭകര്‍മ്മങ്ങളുണ്ടോ അവയെല്ലാത്തി 
ന്റെയും ഭാരം പുത്രനെ ഏല്‍പ്പിക്കുന്നു. ഗൃഹസ്ഥന്റെ എല്ലാ 
ഉത്തരവാദിത്വങ്ങളും പുത്രനില്‍ ചുമത്തി കൃതകൃത്യനായിത്തീ 
രുന്നു. അതായത്‌ തന്നെത്തന്നെ പിതൃബാദ്ധ്യതയില്‍നിന്നും 
മുക്തനായിത്തീര്‍ക്കുന്നു. അതിനുശേഷം ഈ ശരീരത്തിന്റെ 
ആയുസ്സ്‌ പൂര്‍ണ്ണമാകുന്നതോടുകൂടി അയാള്‍ (പിതാവ്‌) 
അതിനെ ഉപേക്ഷിച്ചിട്ട്‌ ഇവിടെ നിന്നും യാത്ര പറയുന്നു. 
അപ്പോള്‍ ഇവിടെ നിന്നും പോയി മറ്റുലോകത്തില്‍ കര്‍മ്മാനു 
സരണം എവിടെ ഏതുയോനിയില്‍ ജനിക്കുന്നുവോ അത്‌ 
അവന്റെ മൂന്നാമത്തെ ജന്മമാകുന്നു. ഇങ്ങനെ ഈ ജന്മജന്മാ 
ന്തരത്തിന്റെ പരമ്പര തുടര്‍ന്നുകൊണ്ടേയിരിക്കുന്നു. 


ജനനമരണങ്ങളുടെ മഹാകഷ്ടതകളെ ചിന്തിച്ച്‌ അതില്‍ 
നിന്നും മോചനം നേടുന്നതിനു ജീവാത്മാവ്‌ മനുഷ്യശരീരത്തി 
ലിരുന്നു പ്രവര്‍ത്തിക്കാതിരിക്കുന്നതുവരെ ഈ പരമ്പര തകരു 
ന്നില്ല. അതിനാല്‍ ഇതിനു വേണ്ടി മനുഷ്യര്‍ അവശ്യം പ്രവര്‍ത്തി 
ക്കണം. ഇതുതന്നെ ഈ പ്രകരണത്തിന്റെ ഉദ്ദേശം എന്നു 
ബോദ്ധ്യമാകുന്നു. 


സംബന്ധം-ഇപ്രകാരം കൂടക്കൂടെ ജനിക്കുകയും gt 
കയും ചെയ്യുന്നത്‌ ഒരു ഭയങ്കരമായ യാതനയാകുന്നു. ഈ 
ജീവി ഈ രഹസ്യത്തെ ഗ്രഹിച്ച്‌ ഈ ശരീരരൂപമാകുന്ന 
കൂടിനെ തകര്‍ത്ത്‌ ഇതില്‍നിന്നു തികച്ചും വേര്‍പെടുന്നതുവരെ 
ആ ജന്മയാതനയ്ക്കു മൃത്യരൂപമായയില്‍നിന്നും ഒരിക്കലും 
മോചനമുണ്ടാകുന്നില്ല. ഈ ആശയം അടുത്ത രണ്ടു മന്ത്രങ്ങ 
ളില്‍ വാമദേവമഹര്‍ഷിയുടെ ദൃഷ്ടാന്തത്തില്‍ക്കൂടി മനസ്സിലാ 
ക്കപ്പെടുന്നു. 


5. തദുക്തമൃഷിണാ-ഗര്‍ഭേ നുസന്നന്വേഷാമവേദമഹം 
ദേവാനാം ജനിമാനി വിശ്വാ. ശതം മാ പുര ആയസീ 
രരക്ഷന്നധഃ ശ്യേനോ ജവസാ നിരദീയമിതി. ഗര്‍ഭ 
ഏവൈത ച്ഛയാനോ വാമേദവ ഏവമുപാച. 


മുന്‍പറഞ്ഞ നാലു മന്ത്രങ്ങളിലും വിവരിച്ചിരിക്കുന്ന കാര്യ 
ങ്ങളുടെ രഹസ്യം ഇവിടെ ജഷിദ്വാരാ പറയപ്പെട്ടിരിക്കുന്നു. 
ഗര്‍ഭാവസ്ഥയില്‍ത്തന്നെ അതായതു ഗര്‍ഭം വെളിയില്‍ വരു 
ന്നതിനു മുമ്പായിത്തന്നെ വാമദേവമഹര്‍ഷിക്കു യഥാര്‍ത്ഥ 
ജ്ഞാനം ലഭിച്ചിരുന്നു. അതിനാല്‍ അദ്ദേഹം മാതാവിന്റെ ഉദര 
ത്തില്‍ കിടന്നു കൊണ്ടുതന്നെ പറഞ്ഞു - “അഹോ മഹാഭാഗ്യം, 
ഗര്‍ഭത്തില്‍ വസിച്ചുകൊണ്ടുതന്നെ ഞാന്‍ ഈ അന്തഃകരണ 
ങ്ങളുടേയും ഇന്ദ്രിയങ്ങളുടേയും ദേവതകളുടെ അനേക 
ജന്മങ്ങളിലായി സംഭവിച്ചിട്ടുള്ള രഹസ്യങ്ങളെ നല്ലതുപോലെ 
ഗ്രഹിച്ചിരിക്കുന്നു. അത്‌ എന്തൊരാശ്ചര്യമായിരിക്കുന്നു. അതാ 
യത്‌ ജനനം മുതലായവ വാസ്തവത്തില്‍ ഈ അന്തഃകരണ 
ത്തിന്റേയും ഇന്ദ്രിയങ്ങളുടേയും മാത്രമാണ്‌, ആത്മാവിന്റെ 
അല്ല എന്ന കാര്യം ഞാന്‍ തികച്ചും ഗ്രഹിച്ചുകഴിഞ്ഞിരിക്കു 
ന്നു. ഈ രഹസ്യം ഗ്രഹിക്കുന്നതിനു മുമ്പ്‌ അനേകം ലോഹ 
സമാനകഠോരങ്ങളായ ശരീരപഞ്ജരങ്ങളില്‍ എനിക്ക്‌ ബന്ധ 
നമനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്‌. അവയില്‍ നിന്നും 
മോചനം നേടുന്നത്‌ എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യ 
മാണെന്നു ഒരു ദൃഡഃവിശ്വാസവും എനിക്കുണ്ടായിരുന്നു. 
ഇപ്പോള്‍ ഞാന്‍ കഴുകനെപ്പോലെ ജ്ഞാനരൂപമാകുന്ന ശക്തി 
യേറിയ വേഗത്തോടുകൂടി അവയെല്ലാം തകര്‍ത്ത്‌ അവ 
യില്‍നിന്നും വേറിട്ടുകഴിഞ്ഞിരിക്കുന്നു. ആ ശരീരരൂപങ്ങളാ 
കുന്ന പഞ്ജരങ്ങളുമായി എനിക്കു യാതൊരു സംബന്ധവും 
അവശേഷിക്കുന്നില്ല. ഞാന്‍ എന്നന്നേയ്ക്കുമായി ആ ശരീര 
ങ്ങളുടെ അഹങ്കാരത്തില്‍ നിന്നും മുക്തനായിക്കഴിഞ്ഞിരി 
ക്കുന്നു. 


6. സ ഏവം വിദ്വാനസ്മാച്ഛരീരഭേദാദൂര്‍ധ്വ ഉത്ക്രമ്യാ 
മുഷ്മിന്‍ സ്വർഗേ ലോകേ സര്‍വ്വാന്‍കാമാനാപ്ത്വാ 
മൃതഃ സമഭാവത്‌ സമഭവത്‌. 


ഇപ്രകാരം ജന്മജന്മാന്തരങ്ങളായുള്ള തത്വങ്ങളെ അറി 
ഞ്ഞിട്ടു അതായത്‌ ജീവന്‍ ഈ ശരീരത്തോടുകൂടി ഒന്നായി 
വസിക്കുകയും ശരീരത്തെത്തന്നെ തന്റെ സ്വരൂപമെന്നു കരു 
തുകയും ചെയ്യുന്നതുവരെ ഇവനു ജനനമരണങ്ങളില്‍ നിന്നും 
മോചനം ലഭിക്കുന്നേയില്ല. ഇവന്‍ കൂടെക്കൂടെ നാനായോനി 
കളില്‍ ജന്മം എടുത്തിട്ട്‌ നാനാവിധത്തിലുള്ള കഷ്ടതകള്‍ അനു 
ഭവിക്കേണ്ടതായിവരുന്നു - ഈ രഹസ്യത്തെ ഗ്രഹിച്ചിട്ടുള്ള 


P 


ജ്ഞാനിയായ വാമദേവമഹര്‍ഷി ഗര്‍ഭത്തില്‍നിന്നും വെളി 

യില്‍ വന്ന്‌ അവസാനം ശരീരനാശം സംഭവിച്ചപ്പോള്‍ ലോക 
ത്തില്‍ നിന്നും മുകളിലേയ്ക്കുകയരുകയും അതുപോലെ 

ര്‍ധ്വഗതിദ്വാരാ ഭഗവാന്റെ പരമധാമത്തില്‍ എത്തി അവിടയെ 
എല്ലാ അഭിലാഷങ്ങളും പ്രാപിച്ച്‌ അതായത്‌ സര്‍വ്വഥാ ആപ്ത 

കാമനായിട്ട്‌ അമരനായിത്തീരുകയും ചെയ്തു. അങ്ങനെ ജന 
നമരണച്രകത്തില്‍നിന്നും നിത്യമായി മോചനം പ്രാപിച്ചു. “സമ 
ഭവത്‌” എന്ന പദത്തെ ആവര്‍ത്തിച്ചുകൊണ്ട്‌ ഇവിടെ അദ്ധ്യായ 
ത്തിന്റെ സമാപ്തിയെ സൂചിപ്പിച്ചിരിക്കുന്നു. 


തൃതീയാദ്ധ്യായം 
്രഥമഖണ്ഡം 


1. കോ/യമാത്മേതി വയമുപാസ്മഹേ. കതരഃ സ 
ആത്മാ. യേന വാ പശ്യതി യേന വാ ശൃണോതി യേന 
വാ ഗന്ധാനാജിര്ഘതി യേന വാ വാചം വ്യാകുരോതി 
യേന വാ സ്വാദു ചാസ്വാദു ച വിജാനാതി. 


ഈ ഉപനിഷത്തിന്റെ ഒന്നും രണ്ടും അദ്ധ്യായങ്ങളിലായി 
രണ്ടാത്മാക്കളുടെ വര്‍ണ്ണനംവന്നു - ഒന്ന്‌ പരമാത്മാവ്‌, എല്ലാ 
ത്തിനേയും സൃഷ്ടിക്കുകയും സജീവ പുരുഷനെ പ്രത്യക്ഷ 
മാക്കി അതിനു സഹയോഗം നല്‍കുന്നതിനു സ്വയം അതില്‍ 
പ്രവേശിക്കുകയും ചെയ്യുന്ന പരമാത്മാവ്‌. രണ്ട്‌ ജീവാത്മാവ്‌. 
യാതൊന്നിനെ സജീവപുരുഷരൂപത്തില്‍ പരമാത്മാവ്‌ പ്രകട 
മാക്കുകയും ജന്മജന്മാന്തരങ്ങളുടെ പരമ്പരയില്‍ ഗര്‍ഭത്തില്‍ 
തുടങ്ങിമരണം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ജീവാത്മാ 
വ്‌. ഇവരില്‍ ഉപാസിക്കപ്പെടേണ്ട ദേവന്‍ ആര്‌? അത്‌ എങ്ങനെ 
യുള്ളതാണ്‌? അതിനെ എങ്ങനെ തിരിച്ചറിയുന്നു? ഈ കാര്യ 
ങ്ങളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ ഈ അദ്ധ്യായം പ്രയോജനപ്പെടു 
ത്തുന്നു. ആ ഉപാസ്യദേവനായ പരമാത്മാവിന്റെ തത്വത്തെ 
ഗ്രഹിക്കുന്നതിനുത്സുകരായ കുറച്ചാളുകള്‍ പരസ്പരം ചിന്തി 
ക്കുവാന്‍ തുടങ്ങി. “യാതൊന്നിനെ നാം ഉപാസിക്കുന്നുവോ 
അതായത്‌ യാതൊന്നിനെ ഉപാസിച്ചിട്ട്‌ അതിനെ നാം പ്രാപിക്ക 
ണമോ ആ ആത്മാവ്‌ ആര്‌? രണ്ടാമത്തെ വാക്കില്‍ യാതൊ 
ന്നിന്റെ സഹയോഗം കൊണ്ട്‌ മനുഷ്യര്‍ ന്റേതദ്വാരാ സമസ്ത 
ദൃശ്യങ്ങളേയും കാണുന്നുവോ യാതൊന്നിനാല്‍ കര്‍ണ്ണങ്ങള്‍ 
കേള്‍ക്കപ്പെടുന്നുവോ യാതൊന്നിനാല്‍ ഘ്ാാണേന്ദ്രിയം നാനാ 
വിധത്തിലുള്ള ഗന്ധങ്ങളെ (ഘാണിച്ചറിയുന്നുവോ യാതൊന്നി 
നാല്‍ രസനേന്ദ്രിയം സ്വാദുള്ളതോ ഇല്ലാത്തതോ എന്നു വസ്തു 
ക്കളെ പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയുന്നുവോ അത്‌ മുന്‍പ 
റഞ്ഞ രണ്ട്‌ ആത്മാക്കളില്‍ ഏതാണ്‌? 


2. യദേതദ്ധൃദയം മനശ്ചൈതത്‌. സംജ്ഞാനമാജ്ഞാനം 
വിജ്ഞാനം പ്രജ്ഞാനം മേധാ ദൃഷ്ടിര്‍ധ്ൃതിര്‍മതിര്‍മ 
നീഷാ ജൂതിഃ സ്മൃതിഃ സങ്കല്പഃ ക്രതുരസുഃ കാമോ 
വശ ഇതി സര്‍വാണ്യേവൈതാനി പ്രജ്ഞാനസ്യ നാമ 
ധേയാനി ഭവന്തി. 


ഇപ്രകാരമുള്ള വിചാരങ്ങളെ അവതരിപ്പിച്ചിട്ട്‌ അദ്ദേഹം 
ആലോചിച്ചു-ഈ ഹൃദയം അതായത്‌ അന്തഃകരണം ഇതു 


തന്നെ ആദ്യം പറഞ്ഞതായ മനസ്സ്‌. സമ്യക്കായി എല്ലാം De 
ക്കുന്നതിനുള്ള കാഴ്ചയില്‍നിന്നു വരുന്നു. ശക്തി അതായത്‌ 
മറ്റുള്ളവരെ ആജ്ഞാദ്വാരാ ഭരിക്കുന്നതിനുള്ള ശക്തി, പദാര്‍ത്ഥ 
ങ്ങളെ പ്രത്യേകം വിവേചിച്ചറിയുന്നതിനുള്ള ശക്തി, കാണു 
കയും കേള്‍ക്കുകയും ചെയ്യുന്നവയെ മനസ്സിലാക്കുന്നതി 
നുള്ള ശക്തി, അനുഭവങ്ങളെ ധരിക്കുന്നതിനുള്ള ശക്തി, ദര്‍ശ 
നശക്തി, ധൈര്യം അതായത്‌ വ്യതിചലിക്കാതിരിക്കുന്നതിനുള്ള 
ശക്തി, ബുദ്ധി അതായത്‌ നിശ്ചയിക്കുന്നതിനുള്ള ശക്തി, മന 
നംചെയ്യുന്നതിനുള്ള ശക്തി, വേഗം-ക്ഷണനേരംകൊണ്ട്‌ എവി 
ടെയുമെത്തുന്നതിനുള്ള ശക്തി, സ്മരണശക്തി, സങ്കല്പശ 
ക്തി, മനോരഥശക്തി, പ്രാണശക്തി, അഭിലാഷശക്തി, സ്രീ സഹ 
വാസം മുതലായ അഭിലാഷങ്ങള്‍-ഇപ്രകാരമുള്ള ഈ ശക്തി 
കളെല്ലാം ആ സ്വച്ഛജ്ഞാനസ്വരൂപനായ പരമാത്മാവിന്റെ നാമ 
ങ്ങളാകുന്നു. അതായത്‌ അദ്ദേഹത്തിന്റെ സത്തയുടെ 
ബോധത്തെ സ്പഷ്ടമാക്കുന്ന ലക്ഷണങ്ങലാകുന്നു. ഇവ 
യെല്ലാം കണ്ടിട്ട്‌ ഇവയുടെ രചിതാവും സഞ്ചാലകനും രക്ഷ 
നുമായവന്റെ സര്‍വ്വവ്യാപകമായ സത്തയുടെ ജ്ഞാനം ഉണ്ടാ 
കുന്നു. 


3. ഏഷ ്രഹ്മൈഷ ഇന്ദ്ര ഏഷ പ്രജാപതിരേതേ 
സര്‍വേദേവാ ഇമാനി ച പഞ്ചമഹാഭൂതാനി പൃഥി വീ 
വായുരാകാശ ആപോ ജ്യോതീംഷീത്യേതാനീമാനി ച 
ക്ഷുദ്ര മി(ശാണീവബീജാനീതരാണി ചേതരാണി 
ചാണ്ഡജാനി ച ജാരുജാനി ച സ്വേദജാനി ചോദ്ഭി 
ജ്ജനി ചാശ്വാ ഗാവഃ പുരുഷാ ഹസ്തിനോ യത്കിം 
ചേദം പ്രാണി ജംഗമം ച പതത്രി ച യച്ചുസ്ഥാവരം 
സര്‍വം തത്പ്രജ്ഞാനേത്രം പ്രജ്ഞാനേ പ്രതിഷ്ഠിതം 
്രജ്ഞാനേത്രോലോകഃ പ്രജ് ഞാരപതിഷ്ഠാ 
പ്രജ്ഞാനം ബ്രഹ്മ. 


ഇപ്രകാരം ആലോചിച്ചിട്ട്‌ അദ്ദേഹം അഖിലത്തേയും 
സൃഷ്ടിച്ച്‌ എല്ലാ പ്രകാരത്തിലുള്ള ശക്തി പ്രദാനംചെയ്ത്‌ 
അവയെ സംരക്ഷിക്കുന്ന സ്വച്ഛജ്ഞാനസ്വരൂപനായ പരമാത്മാ 
വുതന്നെ ഉപാസ്യദേവനെന്നു തീരുമാനിച്ചു. ഇദ്ദേഹംതന്നെ 
ബ്രഹാമാവും ആദ്യത്തെ അദ്ധ്യായത്തില്‍ വര്‍ണ്ണിച്ചിട്ടുളള 
ഇന്ദ്രനും ആകുന്നു. ഇദ്ദേഹംതന്നെ എല്ലാത്തിന്റേയും 
സൃഷ്ടിയും പാലനവുംനടത്തുന്നവനും സകല പ്രജകളു 
ടേയും സ്വാമിയുമായ പ്രജാപതിയാകുന്നു. എല്ലാ ഇന്ദ്രാദിദേ 
വകളുടേയും പൃഥി, ആകാശം, വായു, ജലം, തേജസ്സ്‌ ഈ 
രൂപങ്ങലില്‍ പ്രകടമായിരിക്കുന്നു. പഞ്ചമഹാഭൂതങ്ങളും 
ചെറിയ ചെറിയ ബീജരൂപങ്ങളില്‍ സ്ഥിതമായിരിക്കുന്ന എല്ലാ 
ജീവികളും അതുപോലെ അവയില്‍ നിന്നും ഭിന്നങ്ങളായി മറ്റു 
ളളവയും അതായത്‌ അണ്ഡങ്ങളില്‍ നിന്നുണ്ടാകുന്നതും ഭൂമി 
പിളര്‍ന്നുണ്ടാകുന്നതും മറുപിള്ളിയില്‍ നിന്നുണ്ടാകുന്നതും 
വിയര്‍പ്പി ല്‍നിന്നുണ്ടാകുന്നതും അതായതു മനുഷ്യശരീര 
ത്തിലെ അഴുക്കില്‍നിന്നുണ്ടാകുന്നതും കുതിര, ആന, പശു, 
മനുഷ്യന്‍ ഇവയെല്ലാംകൂടിയ ജഗത്തും പറന്നു നടക്കുന്നതും 
സ്ഥിരമായിരിക്കുന്നതുമായ ജീവസമുദായങ്ങളും- ഈ എല്ലാ 
പ്രാണികളും പ്രജ്ഞാനസ്വരൂപനായ പരത്മാവില്‍നിന്നും 
ശക്തിപ്രാപിച്ച്‌ താന്താങ്ങളുടെ പ്രവൃത്തികളില്‍ സമര്‍ത്ഥരായി 


PY 


വര്‍ത്തിക്കുകയും ആ പ്രജ്ഞാസ്വരൂപ പരമാത്മാവില്‍ സ്ഥിത 
മായിരിക്കുകയും ചെയ്യുന്നു. ഈ അഖില ബ്രഹ്മാണ്ഡം 
പ്രജ്ഞാനശക്തിയുക്തമായിരിക്കുന്നു. ഇതിന്റെ സ്ഥിതിയുടെ 
ആധാരം പ്രജ്ഞാനസ്വരൂപനായ പരമാത്മാവുതന്നെയാകുന്നു. 
അതിനാല്‍ യാതൊരുത്തന്‍ നേരത്തെ ഇന്ദ്രനെന്നും പ്രജാപ 
തിയെന്നുമുള്ള നാമത്താല്‍ പറയപ്പെട്ടുവോ യാതൊരുത്തന്‍ 
എല്ലാത്തിന്റേയും രചനയും രക്ഷയും നല്‍കുകയും എല്ലാ 
ത്തിനും എല്ലാവിധത്തിലുമുള്ള ശക്തി പ്രദാനം ചെയ്യുന്ന 
പ്രജ്ഞാന സ്വരൂപനായ പരമാത്മാവായിരിക്കുന്നുവോ അദ്ദേ 
ഹംതന്നെ നമ്മുടെ ഉപാസ്യദേവനായിരിക്കുന്ന ബ്രഹ്മം ആ 
കുന്നു. 


4. സ ഏതേന പ്രജ്ഞേനാത്മനാസ്മാല്ലോകാദുതാക്ര 
മ്യാമുഷ്മിന്‍സ്വര്‍ഗേ ലോകേ സര്‍വാന്‍ കാമനാപ്ത്വാ 
മൃതഃ സമഭവത്സമഭവത്‌. 


യാതൊരുത്തന്‍ ഇപ്രകാരം പ്രജ്ഞാനസ്വരൂപനായ പരമേ 
ശ്വരനെ അറിയുന്നുവോ അവന്‍ ഈ ലോകത്തില്‍നിന്നും മുക 
ളിലേയ്ക്കുയര്‍ന്ന്‌ അതായത്‌ ശരീരത്തെ ത്യജിച്ച്‌ പരമാനന്ദമ 
യമായ പരമധാമത്തില്‍ പ്രജ്ഞാന സ്വരൂപനായ ബ്രഹ്മത്തോ 


ടുകൂടി സമ്പൂര്‍ണ്ണവും ദിവ്യവും അലരകികവും ആയ ns 
രൂപമാകുന്ന പരമാനന്ദത്തെ പ്രാപിച്ചിട്ട്‌ അമരനായിത്തീരുന്നുഃ 
അതായത്‌ നിത്യമായി ജനന മരണങ്ങളില്‍നിന്നും മോചിക്ക 
പ്പെടുന്നു. “സമഭവത്‌' (ആയിത്തീര്‍ന്നു) ഈ പദത്തിന്റെ പുന 
രുക്തി ഉപനിഷത്തിന്റെ സമാപ്തിയെ സൂചിപ്പിക്കുന്നതിനു 
വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നു. 


ശാന്തിപാഠം 


ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ. മനോ മേ വാചി 
്രതിഷ്ഠിതമാവിരവീര്‍മ. ഏധി. വേദസ്യ 
ആണീസ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീഃ. അനേനാധീ 
തേനാഹോരാത്രാന്‍ സംദ ധാമിജുതം വദിഷ്യാമി. 
സത്യം വദിഷ്യാമി തന്മാമവതു. തദ്വക്താരമവതു 
അവതു മാമവതു വക്താരമവതു വക്താരം. 


ഓം ശാന്തിഃ ! ശാന്തിഃ !! ശാന്തിഃ !!! 


ഇതിന്റെ അര്‍ത്ഥം ഈ ഉപനിഷത്തിന്റെ ആരംഭത്തില്‍ 
കൊടുത്തിട്ടുണ്ട്‌. 


Mn യം ന്ത 


FT 
 പ്രശന്ദോഷബദ്ഘത്ത്‌ ൭ 
യാ 


പ്രശ്നോപനിഷത്ത്‌ അഥര്‍വ്വവേദത്തില്‍ പിപ്പലാദ ശാഖ 
യുടെ ബ്രാഹ്മണ ഭാഗത്തില്‍നിന്നുള്ളതാണ്‌. ഈ ഉപനിഷ 
ത്തില്‍ പിപ്പലാദ മഹര്‍ഷി സുകേശാദികളായ ആറു മഹര്‍ഷി 
മാരുടെ ആറു ചോദ്യങ്ങള്‍ക്ക്‌ ക്രമപ്രകാരം ഉത്തരം പറയുന്നു. 
അതിനാല്‍ ഇതിന്റെ പേര്‌ പ്രശ്നോപനിഷത്ത്‌ എന്നായി 
ത്തീര്‍ന്നു. 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം പശ്യേ 
മോക്ഷ ഭിര്യജത്രാ: 


സ്ഥിരൈ രങ്ഗൈസ്തുഷ്ടു വാംസസ്തനൂഭിര്‍ വ്യശേമ 
ദേവഹിതം യദായു: 


സ്വസ്തിന ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ 
പുഷാ വിശ്വവേദാ: 


സ്വസ്തി ന സ്താര്‍ക്ഷ്യോ അരിഷ്ടനേമി: 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ദധാതു. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഗുരുകുലങ്ങളില്‍ അദ്ധ്യയനം ചെയ്യുന്ന ശിഷ്യന്മാര്‍ തങ്ങ 
ളുടെ ഗുരുവിനും സഹപാഠികള്‍ക്കും തഥാ മാനവസമൂഹ 
ത്തിനും മംഗളം ഉണ്ടാകുന്നതിനായി ദേവതകളോടു പ്രാര്‍ത്ഥി 
ക്കുന്നു. “ഹേ ദേവന്മാരേ, ഞങ്ങള്‍ ഞങ്ങളുടെ കാതുകളില്‍ 
ശുഭമംഗളകരങ്ങളായ വചനങ്ങള്‍ മാത്രം കേള്‍ക്കട്ടെ. നിന്ദ, 
ആക്ഷേപം, അസഭ്യം അതുപോലെ മറ്റുള്ള പാപജനിതങ്ങളായ 
കാര്യങ്ങള്‍ ഇവ ഞങ്ങളുടെ കാതുകളില്‍ പതിക്കാതിരിക്കട്ടെ. 


P 


ഞങ്ങളുടെ സ്വന്തം ജീവിതം ഭജനപാരായണാദികളാല്‍ സദാ 2. താന്‍ഹ സ ജഷിരുവാച ഭൂയ ഏവ തപസാ a 


ഭഗവാന്റെ ആരാധനകളില്‍ വ്യാപൃതമായിരിക്കട്ടെ. കര്‍ണ്ണങ്ങ 

ളില്‍ക്കൂടി ശ്രവിക്കുകമാത്രം ചെയ്യാതെ നേത്രങ്ങള്‍ കൊണ്ടും 

ഞങ്ങള്‍ സദാ മംഗളത്തെ ദര്‍ശിക്കട്ടെ. ഏതെങ്കിലും അമംഗള 

കാരിയോ അഥവാ നാശത്തിലേയ്ക്കു നീങ്ങിക്കൊണ്ടിരിക്കു 

ന്നതോ ആയ കാഴ്ചകളെ ഞങ്ങളുടെ ദൃഷ്ടി ആകര്‍ഷിക്കാ 

തിരിക്കട്ടെ. ഞങ്ങളുടെ ശരീരം, ഓരോ അവയവവും, ഭഗവാനെ 
സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിനു സുദൃഡ്ഃവും സുപുഷ്ടവുമാ 
യിത്തീരട്ടെ. ഞങ്ങളുടെ ആയുസ്സ്‌ ഭോഗവിലാസങ്ങളില്‍ മുഴു 

കിക്കഴിയാതിരിക്കട്ടെ; ഭഗവാനു പ്രയോജനപ്പെടുന്ന വിധത്തി 
ലുള്ള ആയുസ്സ്‌ ഞങ്ങള്‍ക്കു ലഭിക്കട്ടെ. (ദേവകള്‍ ഞങ്ങളുടെ 

ഓരോ ഇന്ദ്രിയങ്ങളിലും അധിവസിച്ച്‌ അവയെ സംരക്ഷിക്കു 

കയും പ്രവര്‍ത്തിപ്പിക്കുകയും ചെയ്യുന്നു. അവര്‍ക്കനുകൂലമാ 

യിരിക്കുന്നതുകൊണ്ട്‌ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങള്‍ സുഗമമായി 

സന്മാര്‍ഗ്ഗത്തില്‍ തുടര്‍ന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട്‌ അവ 
രോടും പ്രാര്‍ത്ഥിക്കുന്നത്‌ ഉചിതമാകുന്നു) എല്ലാ ദിക്കുകളിലും 
സുയശസ്സോടുകൂടിയവരായ ദേവരാജന്‍ ഇന്ദ്രന്‍, സര്‍വ്വജ്ഞ 

നായ പൂഷാവ്‌, അരിഷ്ടനിവാരകനായ താര്‍ക്ഷ്യന്‍ (ഗരുഡന്‍), 
ബുദ്ധിയുടെ സ്വാമിയായ ബൃഹസ്പതി - ഇദ്ദേഹം എല്ലാ ദേവ 

ന്മാരുടേയും വിഭൂതിയാകുന്നു - ഇവര്‍ സദാ ഞങ്ങളുടെ മംഗ 

ളത്തെ പരിപോഷിപ്പിക്കട്ടെ. ഇവരുടെ കൃപയാല്‍ ഞങ്ങളോ 

ടൊത്തുള്ള എല്ലാ ജീവികള്‍ക്കും മംഗളം ഉണ്ടായിക്കൊണ്ടിരി 
ക്കട്ടെ. ആദ്ധ്യാത്മികവും ആധിദൈവികവും ആധി ഭാതികവും 
ആയ എല്ലാ താപങ്ങള്‍ക്കും ശാന്തിയുണ്ടാകട്ടെ! 


പ്രഥമപ്രശ്നം 


1. ഓം സുകേശാ ച ഭാരദ്വാജഃ ശൈവ്ൃശ്ചവഃ സത്യകാമഃ 
സരര്യായണീ ച ഗാര്‍ഗ്യഃ കാസല്യശ്ചാശ്വലായനോ 
ഭാര്‍ഗ്ഗുവോ വൈദര്‍ഭിഃ കബന്ധീ കാത്യായനസ്തേ 
ഹൈതേ ബ്രഹ്മപരാ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മാന്വേ 
ഷമാണാ ഏഷ ഹ വൈ തത്സര്‍വ്വം വക്ഷ്യതീതിതേ 
ഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദമുപസന്നാഃ 


ഓംകാരസ്വരൂപമായ സച്ചിദാനന്ഘനപരമാത്മാവിന്റെ 
സ്മരണയോടുകൂടി ഉപനിഷത്ത്‌ ആരംഭിക്കുന്നു. ഭരദ്വാജന്റെ 
പുത്രന്‍ സുകേശാ, ശിബികുമാരന്‍ സത്യകാമന്‍, ഗര്‍ഗ്ഗഗോത്ര 
ത്തില്‍ പിറന്ന സര്യായണി, കോസലദേശ നിവാസിയായ 
ആശ്വലായനന്‍, വിദര്‍ഭദേശത്തെ ഭാര്‍ഗ്ഗവന്‍, കത്യന്റെ പ്രപൌ 
ത്രന്‍ കബന്ധി ഇവര്‍ പ്രസിദ്ധന്മാരാകുന്നു. ഇവര്‍ വേദാഭ്യാസ 
പരായണരും ബ്രഹ്മനിഷ്ഠ (ശ്രദധാപൂര്‍വ്വം വേദാനുകൂലമായ 
ആചരണം) നടത്തുന്നവരും ആയിരുന്നു. ഒരിക്കല്‍ ഈ ആറു 
മഹര്‍ഷിമാരും പരബ്രഹ്മപരമേശ്വരവിഷയകമായ ജിജ്ഞാസ 
യാല്‍ ഒന്നിച്ചുപുറപ്പെട്ടു. പിപ്പലാദ മഹര്‍ഷിക്ക്‌ ഈ വിഷയം 
നന്നായിട്ടറിയാമെന്ന്‌ അവര്‍ കേട്ടിരുന്നു. അതിനാല്‍ “ബ്രഹ്മത്തെ 
സംബന്ധിച്ച്‌ നാം അറിയുവാനാഗ്രഹിക്കുന്നതെല്ലാം അദ്ദേഹം 
നമുക്കു പറഞ്ഞുതരും” എന്നു വിചാരിച്ച്‌ അവര്‍ ജിജ്ഞാസു 
ക്കളുടെ വേഷത്തില കൈയില്‍ സമിത്തും എടുത്തു പിപ്പലാ 
ദമഹര്‍ഷിയുടെ അടുക്കല്‍ ചെന്നു. 


ചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്ധ്യഥ യഥാ 
കാമം (്പശ്നാന്‍പൃച്ഛത യദി വിജ്ഞാസ്യാമഃ 
സര്‍വംഹ വോവക്ഷ്യാമ ഇതി. 


മേല്‍പ്പറഞ്ഞ ആറു മഹര്‍ഷിമാരും പരസ്രഹ്മപരമായ 
ജിജ്ഞാസയാല്‍ തന്റെയടുക്കല്‍ വന്നതു കണ്ടിട്ട്‌ മഹര്‍ഷി പിപ്പ 
ലാദന്‍ അവരോടു പറഞ്ഞു - നിങ്ങള്‍ തപസ്വികളാണല്ലോ. 
നിങ്ങള്‍ ബ്രഹ്മചര്യത്തെ പാലിച്ചുകൊണ്ടു സാംഗോപാംഗവേ 
ദവും പഠിച്ചിരിക്കുന്നു. എന്നിരുന്നാലും എന്റെ ആശ്രമത്തില്‍ 
വസിച്ചുകൊണ്ട്‌ വീണ്ടും ഒരു സംവത്സരക്കാലം ശ്രദ്ധാപൂര്‍വ്വം 
ബ്രഹ്മചര്യത്തെ അനുഷ്ഠിച്ചുകൊണ്ട്‌ തപശ്ചര്യയില്‍ കഴിയു 
വിന്‍. അതിനുശേഷം നിങ്ങള്‍ എന്താഗ്രഹിക്കുന്നുവോ അത്‌ 
എന്നോടു ചോദിച്ചുകൊള്ളുക. നിങ്ങള്‍ ചോദിക്കുന്ന ചോദ്യ 
ങ്ങള്‍ എനിക്കറിവുള്ളതാണെങ്കില്‍ നിസ്സുന്ദേഹം നിങ്ങള്‍ക്ക്‌ 
എല്ലാക്കാര്യങ്ങളും നന്നായി മനസ്സിലാകത്തക്കവിധം പറഞ്ഞു 


തരാം. 


സംബന്ധം - മഹര്‍ഷിയുടെ ആജ്ഞപ്രകാരം എല്ലാവരും 
ശ്രദ്ധ, ബ്രഹ്മചര്യം, തപസ്യ ഇവയെ വിധിപൂര്‍വ്വം നിര്‍വ്വഹി 
ച്ചുകൊണ്ട്‌ ഒരു സംവത്സരം അവിടെ വസിച്ചു. 


3. അഥ കബന്ധീ കാത്യായന ഉപേത്യ പ്രപച്ഛ്‌ 


ഭഗവന്‍ കതോ ഹ വാ ഇമാഃ പ്രജാഃ 
പ്രജായന്ത ഇതി. 


പിപ്പലാദമഹര്‍ഷിയുടെ ആജ്ഞപ്രകാരം അവര്‍ ശ്രദ്ധാ 
പൂര്‍വ്വം (്രഹ്മചര്യം പാലിച്ചുകൊണ്ട്‌ അവടെ തപശ്ചര്യ അനു 
ഷ്ഠിക്കുവാന്‍ തുടങ്ങി. മഹര്‍ഷിയുടെ സംരക്ഷണയില്‍ സംയ 
മത്തോടുകൂടി ജീവിച്ച്‌ ഒരു വര്‍ഷം വരെ അവര്‍ ത്യാഗമയമായി 
ജീവിതം കഴിച്ചു. അതിനുശേഷം അവരെല്ലാം വീണ്ടും പിപ്പ 
ലാദ മഹര്‍ഷിയുടെ സമീപം ചെന്നു. അവരില്‍ സര്‍വ്വപ്രഥമനും 
കത്യമഹര്‍ഷിയുടെ പ്രപ്ര്തനുമായ കബന്ധി ഭക്തിയോടും 
വിനയത്തോടുംകൂടി ചോദിച്ചു. “ഭഗവന്‍, യാതൊന്നില്‍ നിന്നും 
ഈ സമ്പൂര്‍ണ്ണചരാചരജീവികള്‍ നാനാരൂപങ്ങളില്‍ ഉല്പന്ന 
മായിരിക്കുന്നുവോ യാതൊന്ന്‌ ഇതിന്റെ സുനിശ്ചിതമായ പര 
മകാരണമാകുന്നുവോ അത്‌ എന്താകുന്നു? 


4. തസ്മൈ സ ഹോവാച പ്രജാകാമോ വൈ പ്രജാപ 
തിഃ സ തപോ/തപ്യത സ തപസ്തപ്ത്വാ സ മിഥുന 
മുത്‌ പാദയതേ. രയിം ച പ്രാണം ചേത്യേത മേ ബഹു 
ധാപ്രജാഃ കരിഷ്യത ഇതി. 


കബന്ധിമഹര്‍ഷിയുടെ ഈ ചോദ്യം ശ്രവിച്ച്‌ മഹര്‍ഷി പിപ്പ 
ലാദന്‍ പറഞ്ഞു - ഹേ കാത്യായന, അഖില ജീവികളുടേയും 
സ്വാമിയായ പരമേശ്വരന്‍ സൃഷ്ടിയുടെ ആരംഭത്തില്‍ പ്രജയെ 
ഉല്പാദിപ്പിക്കുവാന്‍ ഇച്ഛയുണ്ടായപ്പോള്‍ അദ്ദേഹം സങ്കല്പ 
രൂപമായ തപസ്സനുഷ്ഠിച്ചു. ഈ സംഗതി വേദങ്ങളില്‍ പ്രസി 
ദ്ധമാണല്ല്ലോ! തപസ്സില്‍നിന്നും അദ്ദേഹം സര്‍വ്വപ്രഥമമായി 
രയിയും പ്രാണനും, ഇവ രണ്ടിനേയും, ഒരു ജോഡിയായി 
സൃഷ്ടിച്ചു. അതിനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഇവ രണ്ടും 
കൂടിച്ചേര്‍ന്ന്‌ എനിക്കുവേണ്ടി നാനാപ്രകാരങ്ങളിലുമുള്ള 


ഇ 


സൃഷ്ടികളെ ഉല്പാദിപ്പിക്കുന്നതിനായിരുന്നു. ഈ മന്ത്രത്തില്‍ 
എല്ലാത്തിനും ജീവന്‍ പ്രദാനം ചെയ്യുന്നത്‌ ഏതൊരു സമഷ്ടി 
ജീവനശക്തിയാകുന്നുവോ അതിനെ “പ്രാണന്‍” എന്ന പേരില്‍ 
വിളിക്കുന്നു. ഈ ജീവനശക്തിയില്‍നിന്നുതന്നെ പ്രകൃതിയുടെ 
സ്ഥൂലസ്വരൂപത്തില്‍ സമസ്ത വസ്തുക്കളിലും ജീവന്‍, 
സ്ഥിതി ഇവയുടെ യഥായോഗ്യമായുള്ള സാമഞ്ജസ്യം സംഭ 
വിക്കുകയാല്‍ സ്ഥുലഭൂുത സമുദായത്തിന്റെ നാമം “രയി” എന്നു 
വിളിക്കപ്പെട്ടു. അതു പ്രാണരൂപമായ ജീവനശക്തിയാല്‍ അനു 
പ്രാണിതമായി കാര്യക്ഷമമാകുന്നു. പ്രാണന്‍ ചേതനയാകുന്നു. 
രയി ശക്തിയും ആകൃതിയും ആകുന്നു. പ്രാണന്റേയും രയി 
യുടേയും സംയോഗത്തില്‍ നിന്നു തന്നെ സൃഷ്ടിയുടെ സമ 
സ്തകാര്യങ്ങളും പൂര്‍ത്തിയാക്കപ്പെടുന്നു. ഇവതന്നെ അന്യത്ര 
അഗ്നിയും സോമനും എന്നപേരില്‍ പറയപ്പെട്ടിരിക്കുന്നു. 


5. ആദിത്യോ ഹ വൈ പ്രാണോ രയിരേവ 
ചന്ദ്രമാ രയിര്‍ 


വാ ഏതത്‌ സര്‍വ്വം യന്മൂര്‍ത്തം ചാമൂര്‍ത്തം 
ച തസ്മാന്മൂര്‍ത്തിരേവ രയിഃ 


ഈ മന്ത്രത്തില്‍ പ്രാണന്റേയും രയിയുടേയും സ്വരൂ 
പത്തെ വിവരിക്കുന്നു. പിപ്പലാദന്‍ പറഞ്ഞു - ഈ കാണപ്പെ 
ടുന്ന സമ്പൂര്‍ണ്ണജഗത്ത്‌ പ്രാണനും രയിയും എന്നീ രണ്ടുതത്വ 
ങ്ങളുടേയും സംയോഗത്തില്‍ നിന്നോ സമ്മിശ്രണത്തില്‍ 
നിന്നോ ഉണ്ടായിരിക്കുന്നു. അതിനാല്‍ ഇവയെ പ്രത്യേകം 
പ്രത്യേകം എടുത്തുപറയുവാന്‍ സാധ്യമല്ല. എന്നിരുന്നാലും 
നാം പ്രത്യക്ഷമായിക്കാണുന്ന ഈ സൂര്യന്‍തന്നെ പ്രാണനാ 
കുന്നു. എന്നാല്‍ ഇതില്‍ത്തന്നെ അഖിലത്തിനും ജീവന്‍ 
പ്രദാനം ചെയ്യുന്ന ചേതനാശക്തിയുടെ പ്രധാനതയും അധിക 
തയും സ്ഥിതിചെയ്യുന്നു. ഈ സൂര്യന്‍ ആ സൂക്ഷ്മജീവനശ 
ക്തിയുടെ ഘനിഭൂതമായ സ്വരൂപമാകുന്നു. അതുപോലെതന്നെ 
ഈ ചന്ദ്രന്‍ രയിയാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഇതില്‍ 
സ്ഥൂലതത്വങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന ഭൂതതന്മാത്രകളുടെ 
ആധിക്യം നിലനില്‍ക്കുന്നു. സമസ്ത ജീവികളുടേയും സ്ഥൂല 
ശരീരങ്ങളുടെ പോഷണം ഈ ചന്ദ്രന്റെ ശക്തിയ പ്രാപിച്ചിട്ടു 
സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തില്‍ ഇവ രണ്ടിന്റേയും ശക്തി 
കള്‍ പ്രത്യേകം അംഗലപ്രത്യംഗങ്ങളില്‍ വ്യാപ്തമായിരിക്കുന്നു. 
അവയില്‍ ജീവന ശക്തിയുമായുള്ള സംബന്ധം സൂര്യനില്‍ 
നിന്നും മാംസം, മേദസ്സ്‌ മുതലായ സ്ഥൂലതത്വങ്ങളുടെ 
സംബന്ധം ചന്ദ്രനില്‍ നിന്നുമാകുന്നു. 


6. അഥാദിത്യ ഉദയന്‍യത്‌ പ്രാചീം ദിശം പ്രവിശതി 
തേന പ്രാച്യാന്‍ പ്രാണാന്‍ രശ്മിഷു സന്നിധത്തേ. 
യദ്ദക്ഷിണാം യത്‌ പ്രതീചീം യദുദീചീം യദധോ 
യദൂര്‍ധ്വം യദന്തരാദിശോ യത്സര്‍വ്വം പ്രകാശയതി 
തേന സര്‍വാന്‍ പ്രാണാന്‍ രശ്മിഷു സന്നിധത്തേ. 


ഈ മന്ത്രത്തില്‍ എല്ലാ ജീവികളിലുമുള്ള ജീവന ശക്തി 
യോട്‌ സൂര്യനുള്ള സംബന്ധത്തെ കാണിക്കുന്നു. രാത്രിക്കു 
ശേഷം സൂര്യന്‍ പൂര്‍വ്വദിക്കില്‍ ഉദിച്ച്‌ തന്റെ പ്രകാശം വ്യാപി 
പ്പിക്കുമ്പോള്‍ അവിടെയുള്ള ജീവികളുടെ പ്രാണനെ തന്റെ കിര 
ണങ്ങളാല്‍ ധരിക്കുന്നു. അതായത്‌ അവയുടെ ജീവന ശക്തി 


സൂര്യകിരണങ്ങളുമായി ബന്ധപ്പേട്ടിട്ട്‌ അവയ്ക്കു ജാ 
സ്ഫുര്‍ത്തി ലഭ്യമാകുന്നു. അതുപോലെ തന്നെ ഏതെല്ലാം സമ 
യങ്ങളില്‍ എവിടെവിടെയെല്ലാം സൂര്യന്‍ തന്റെ പ്രകാശം പര 
ത്തുന്നുവോ അവിടവിടെയുള്ള ജീവികള്‍ക്ക്‌ സ്ഫുര്‍ത്തി 
നല്‍കിക്കൊണ്ടേയിരിക്കുന്നു. അതിനാല്‍ സൂര്യന്‍ ഈ 
സമസ്ത ജഗത്തിന്റേയും പ്രാണനാകുന്നു. 


7. സ ഏഷ വൈശ്വാനരോ വിശ്വരൂപഃ പ്രാണോ/ ഗ്നിരു 
ദയതേ. തദേതദ്യചാഭ്യുക്തം. 


ജീവികളുടെ ശരീരത്തില്‍ സ്ഥിതിചെയ്യുന്ന വൈശ്വാനര 
ജഠരാഗ്നിയാല്‍ ഭക്ഷണം ദഹിക്കുന്നു. അത്‌ സൂര്യന്റെ തന്നെ 
അംശമാകുന്നു; അതിനാല്‍ സൂര്യന്‍ തന്നെയാകുന്നു. അതു 
പോലെ പ്രാണന്‍, അപാനന്‍, സമാനന്‍, വ്യാനന്‍, ഉദാനന്‍ ഈ 
അഞ്ചുരൂപങ്ങളിലും പ്രാണന്‍ വിഭക്തമായിരിക്കുന്നു. അതും 
ആ ഉദയസൂര്യന്റെ അംശമാണ്‌. അതിനാല്‍ സൂര്യന്‍ തന്നെ 
ആകുന്നു ഈ കാര്യം തന്നെ അടുത്ത ജക്വാരാ വ്യക്തമാക്ക 
പ്പെടുന്നു. 
8. വിശ്വരൂപം ഹരിണം ജാതവേദസം 
പരായണം ജ്യോതിരേകം തപന്തം 
സഹ്രസരശ്മിഃ ശതധാ വര്‍ത്തമാനഃ 


്രാണഃ പ്രജാനാമുദയത്യേഷ സൂര്യഃ. 


ഈ കിരണ ജാലങ്ങളാല്‍ മണ്ഡിതവും പ്രകാശ 
പൂര്‍ണ്ണവും തപിച്ചുകൊണ്ടിരിക്കുന്നതുമായ സൂര്യന്‍ വിശ്വ 
ത്തിന്റെ സമസ്ത രൂപങ്ങളുടേയും കേന്ദ്രമാണെന്ന്‌ അതിന്റെ 
തത്വം അറിയുന്നവര്‍ പറയുന്നു. എല്ലാ രൂപങ്ങളും (നിറവും 
ആകൃതിയും) സൂര്യനില്‍നിന്നും ഉത്ഭവിക്കുകയും പ്രകാശി 
ക്കുകയും ചെയ്യുന്നു. ഈ സൂര്യന്‍തന്നെ അഖിലത്തിന്റേയും 
ഉല്‍പത്തിസ്ഥാനവും ജീവന്‍ ജ്യോതിസ്സിന്റെ മൂലസ്രോതസ്സും 
ആകുന്നു. ഇതു സര്‍വ്വജ്ഞവും സര്‍വ്വാധാരവും ആകുന്നു. 
വൈശ്വാനരാഗ്തനി പ്രാണശക്തിയുടെ രൂപത്തില്‍ എല്ലായി 
ടത്തും വ്യാപിച്ചിരിക്കുകയും എല്ലാത്തിനേയും വഹിച്ചുകൊ 
ണ്ടിരിക്കുകയും ചെയ്യുന്നു. സമസ്ത ജഗത്തിന്റേയും (പ്രാണ 
രൂപം സൂര്യന്‍ തന്നെയാണ്‌. ഇതിനു തുല്യമായി ഈ ജഗ 
ത്തില്‍ മറ്റു യാതൊരു ജീവനശക്തിയും ഇല്ല. ഈ സഹസ്രകി 
രണനായ സൂര്യന്‍ നമ്മുടെ എല്ലാ പ്രവര്‍ത്തനങ്ങളുടേയും തുട 
ക്കംകുറിച്ചുകൊണ്ട്‌ ഉദിക്കുന്നു. പ്രപഞ്ചത്തില്‍ ചൂടും പ്രകാ 
ശവും പരത്തുക, അഖിലത്തിനും ജീവനശക്തി പ്രദാനം ചെയ്യു 
ക, ജതുക്കളെ പരിവര്‍ത്തനപ്പെടുത്തുക മുതലായി നമ്മുടെ 
അസംഖ്യം ആവശ്യങ്ങളെ പൂര്‍ത്തീകരിച്ചുകൊണ്ട്‌ എല്ലാ 
സൃഷ്ടികളുടേയും ജീവദാതാവായ പ്രാണന്‍തന്നെ സൂര്യന്റെ 
രൂപത്തില്‍ ഉദിച്ചുകൊണ്ടിരിക്കുന്നു. 


സംബന്ധം - സര്‍വ്വശക്തിമാനായ പരബ്രഹ്മ പരമേശ്വരനില്‍ 
നിന്നുതന്നെ അദ്ദേഹത്തിന്റെ സങ്കല്പം വഴി പ്രാണന്റേയും 
രയിയുടേയും സംയോഗത്തില്‍നിന്നും ഈ പ്രപഞ്ചത്തിന്റെ 
ഉല്പത്തി മുതലായവ സംഭവിച്ചു എന്ന്‌ കാത്യായനന്‍ കബ 
ന്ധിയുടെ ചോദ്യത്തിനു സംക്ഷേപമായി ഉത്തരം പറഞ്ഞു. 
ഇനി ഈ പ്രാണശക്തിയുടേയും രയിശക്തിയുടേയും സംബ 


P 


ന്ധത്തോടുകൂടി പരമേശ്വരനെ ഉപാസിക്കാനുള്ള രീതികളും 
അതിന്റെ ഫലങ്ങളും പറയുന്നതിനു വേണ്ടി അടുത്ത പ്രകരണം 
ആരംഭിക്കുന്നു - 


9. സംവത്സരോ വൈ പ്രജാപതിസ്തസ്യായനേ 
ദക്ഷിണം ചോത്തരം ച. തദ്യേ ഹ വൈ തദിഷ്ടാ 
പൂര്‍ത്തേ കൃതമിത്യുപാസതേ തേ ചാന്ദ്രമസമേവ 
ലോകമഭിജയന്തേ. ത ഏവ പുനരാവര്‍ത്തന്തേ തസ്മാ 
ദേത ജൂഷയഃ പ്രജാകാമാ ദക്ഷിണം പ്രതിപദ്യന്തേ ഏഷ 
ഹ വൈ രയിര്‍യഃ പിതൃയാണഃ. 


ഈ മന്ത്രത്തില്‍ സംവത്സരത്തെ പരമാത്മാവിന്റെ പ്രതീ 
കമാക്കിയിട്ട്‌ അതിന്റെ അംഗരൂപരയിസ്ഥാനീയ ഭോഗ്യപദാര്‍ത്ഥ 
ങ്ങളുടെ ഉദ്ദേശത്തോടുകൂടി നടത്തപ്പെടുന്ന ഉപാസനയും 
അതിന്റെ ഫലവും പറയുന്നു. ഭാവം എന്തെന്നാല്‍, പന്ത്രണ്ടു 
മാസങ്ങളോടുകൂടിയ സംവത്സരരൂപമാകുന്ന കാലം തന്നെ. 
സൃഷ്ടിയുടെ സ്വാമിയായ പരമേശ്വരന്റെ സ്വരൂപമാകുന്നു. 
ഇതിന്‌ രണ്ട്‌ അയനങ്ങളുണ്ട്‌; ദക്ഷിണവും ഉത്തരവും. ദക്ഷി 
ണായനത്തിലെ ആറു മാസങ്ങളില്‍ സൂര്യന്‍ തെക്കോട്ടായി 
അതിന്റെ ദക്ഷിണാംഗമെന്നപോലെ കറങ്ങുന്നു. ഉത്തരായന 
ത്തിലെ ആറുമാസങ്ങള്‍ അതിന്റെ ഉത്തരാംഗവുമാകുന്നു. അവ 
യില്‍ ഉത്രാംഗം പ്രാണനാകുന്നു; അത്‌ ഈ വിശ്വത്തിന്റെ 
ആത്മസ്വരൂപമായ ആ പരമേശ്വരന്റെ സര്‍വ്വാന്തര്യാമിസ്വരൂപ 
മാണ്‌. ദക്ഷിണാംഗം രയി അതായത്‌ അതിന്റെ ബാഹ്യഭോഗ്യ 
സ്വരൂപമാകുന്നു. ഈ ലോകത്തില്‍ സന്താനേച്ശുക്കളായ 
ദൃഷികള്‍ സ്വര്‍ഗ്ലാദി സാംസാരികഭോഗങ്ങളില്‍ ആസക്തരായി 
രിക്കുന്നു. അവര്‍ യജ്ഞാദികള്‍ വഴിയായി ദേവതകളെ പൂജി 
ക്കുക, ്രാഹ്മണാദി ശ്രേഷ്ഠന്മാര്‍ക്കു ധനാദികളാല്‍ 
സല്‍ക്കാരം നടത്തുക, ദുഃഖിതര്‍ക്കു സേവനം അനുഷ്ഠിക്കുക 
മുതലായവയും അതുപോലെ കുളം, കിണര്‍, പൂന്തോട്ടം, ആശു 
പത്രി, അനാഥാലയം, പുസ്തകാലയം മുതലായി ലോകോപ 
കാരപ്രദങ്ങളായ ചിരസ്ഥായി സ്മാരകങ്ങള്‍ സ്ഥാപിക്കുക മുത 
ലായ ധാര്‍മ്മികകൃത്യങ്ങളെ തങ്ങളുടെ ഉല്‍കൃഷ്ടകര്‍ത്തവ്യ 
ങ്ങളായിക്കരുതുന്നു. തല്‍ഫലമായി ഈ ലോകത്തിലും പര 
ലോകത്തിലുമുള്ള ഭോഗങ്ങളെ ഉദ്ദേശിച്ച്‌ ഇവയുടെ ഉപാസന 
കളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത്‌ ആ സംവത്സരരൂ 
പനായ പരമേശ്വരന്റെ ദക്ഷിണാംഗത്തെ ഉദ്ദേശിച്ചുള്ള ഉപാസ 
നയാകുന്നു. ഇതിനെത്തന്നെ ഈശാവാസ്യോപനിഷത്തില്‍ 
അസംഭൂതിയുടെ ഉപാസനാ നാമത്തില്‍ ദേവകള്‍, പിതൃക്കള്‍, 
മനുഷ്യര്‍ ആദിയായ ശരീരങ്ങളുടെ സേവമായി പറയപ്പെട്ടിരി 
ക്കുന്നു. ഇതിന്റെ പ്രഭാവത്താല്‍ അവര്‍ ചന്ദ്രലോകം പ്രാപിക്കു 
കയും അവിടെ അവര്‍ തങ്ങളുടെ കര്‍മ്മഫലങ്ങള്‍ അനുഭവി 
ചിട്ടു വീണ്ടും ഈ ലോകത്തിലേക്കു തിരിച്ചുവരികയും ചെയ്യു 
ന്നു. ഇതു തന്നെ പിതൃയാണമാര്‍ഗ്ഗം ആകുന്നു. 


10. അഥോത്തര്യേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധ 


യാ വിദ്യായാ 7 ത്മാനമന്പിഷ്യാദിത്യമഭിജയന്തേ. ഏത 
ദ്വൈപ്രാണാനാമായതനമേതദമൃതമഭയമേതത്‌ പരായ 
ണമേതസ്മാന്ന പുനരാവര്‍ത്തന്ത ഇത്യേഷ നിരോധ 
സ്തദേഷ ശ്ലോകഃ. 


ഉപര്യുക്ത സകാമോപാസകന്മാരില്‍നിന്നും a 
കല്യാണകാമികളായിട്ടുള്ള സാധകന്മാര്‍ ഈ സാംസാരികഭോ 
ഗങ്ങളുടെ അനിത്യതയേയും ദുഃഖസ്വരൂപത്തേയും മനസ്സിലാ 
ക്കിയിട്ട്‌ അവയില്‍ നിന്നും തികച്ചും വിരക്തരായിത്തീരുന്നു. 
അവര്‍ ശ്രദ്ധയോടുകൂടി ത്യാഗമയമായ ജീവിതം നയിക്കു 
കയും ആദ്ധ്യാത്മിക വിദ്യവഴിയായി, അതായത്‌ പരമാത്മ 
പ്രാപ്തി ലഭ്യമാക്കുന്നതിനനുകൂലമായ ഏതെങ്കിലും സാധന 
വഴിയായി, അഖിലത്തിന്റേയും ആത്മസ്വരുപമായ പരബ്രഹ്മ 
പുരുഷോത്തമനെ നിഷ്ക്കാമമായി ഉപാസിക്കുന്നു. ഇതു സംവ 
ത്സരരുപമാകുന്ന പ്രജാപതിയുടെ ഉത്തരാംഗത്തിന്റെ ഉപാസ 
നതന്നെയാകുന്നു. ഇതിനെ ഈശോവാസ്യോപനിഷത്തില്‍ 
സംഭൂതിയുടെ ഉപാസനയെന്നു പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ 
ഉപാസകന്‍ ഉത്തരായണമാര്‍ഗ്ഗത്തില്‍ ക്കൂടി സൂര്യലോക 
ത്തില്‍ചെന്നു സൂര്യന്റെ ആത്മസ്വരുപമായ പരബ്രഹ്മപരമേശ്വ 
രനെ പ്രാപിക്കുന്നു. സമസ്ത ജഗത്തിന്റേയും ്രാണകേന്ദ്രം 
ഈ സൂര്യന്‍തന്നെയാകുന്നു. ഇതുതന്നെ അമരത്വവും അവി 
നാശിയും നിര്‍ഭയപദവും ആകുന്നു; ഇതുതന്നെ പരമഗതിയാ 
കുന്നു. ഇതിനെ പ്രാപിക്കുന്ന മഹാത്മാക്കള്‍ മടങ്ങിവരുന്നില്ല. 
ഇത്‌ പൂര്‍വ്വജന്മത്തെ തടയുന്ന ആത്യന്തികപ്രളയമാണ്‌. ഈ 
മന്ത്രത്തില്‍ സൂര്യനെ പരമേശ്വരന്റെ സ്വരൂപമായംഗീകരിച്ചു 
കൊണ്ടുതന്നെ ഉപര്യുക്തമഹിമ പറയപ്പെട്ടിരിക്കുന്നു. ഇതേ 
സംഗതി തന്നെ അടുത്ത മന്ത്രത്തില്‍ ഒന്നുകൂടി സ്പഷ്ടമാ 
ക്കുന്നു. 


11. പഞ്ചപാദം പിതരം ദ്വാദശാകൃതിം ദിവ ആഹുഃ പരേ 
അര്‍ദ്ധ പുരീഷിണം. അതേമേ അന്യ ഉ പരേ വിച 
ക്ഷണം സപ്തചക്രേ ഷഡരേ ആഹുരർപ്പിതമിതി. 


പരബ്രഹ്മ പരമേശ്വരന്റെ ദൃഷ്ടിഗോചരരൂപമായ ഈ 
സൂര്യന്‌ അഞ്ചുപാദങ്ങളുണ്ടെന്ന്‌ എത്രയോ തത്വവേത്താക്കള്‍ 
പറയുന്നു. അതായത്‌ ആരു ജതുക്കളില്‍ നിന്നും ഹേമന്തവും 
ശിശിരവും - ഈ രണ്ട്‌ ജതുക്കളെ ഒന്നാക്കിയിട്ട്‌ പഞ്ചളുതു 
ക്കളെ അവര്‍ ഈ സൂര്യന്റെ അഞ്ചുചരണങ്ങളായി വിവക്ഷി 
ക്കുന്നു. അതുപോലെ പന്ത്രണ്ടുമാസങ്ങളെ ഇതിന്റെ പന്ത്രണ്ടാ 
കൃതികളായും അതായത്‌ പന്ത്രണ്ടു ശരീരമായും പറയുന്നു. 
ഇതിന്റെ സ്ഥാനം സ്വര്‍ഗ്ഗലോകത്തിലും ഉന്നതമാകുന്നു. സ്വര്‍ഗ്ഗ 
ലോകം പോലും ഇതിന്റെ പ്രകാശംകൊണ്ടു ശോഭിക്കുന്നു. ഈ 
ലോകത്തില്‍ വർഷിക്കപ്പെടുന്ന ജലത്തിന്റെ ഉല്‍പ്പത്തി 
ഇതില്‍നിന്നുതന്നെ യാകുന്നു. അതിനാല്‍ അഖിലത്തിനും ജല 
രൂപജീവന്‍ പ്രദാനം ചെയ്യുന്നതുകൊണ്ട്‌ ഇത്‌ എല്ലാവരുടേയും 
പിതാവായിരിക്കുന്നു. മറ്റു ജ്ഞാനികളായുള്ളവര്‍ പറയുന്നത്‌, 
ചുവപ്പു മഞ്ഞ മുതലായി സപ്തവര്‍ണ്ണകിരണയുക്തവും തഥാ 
വസന്താദികളായ ആറ്‌ ജതുക്കളുടേയും ഹേതു ഭൂതവുമായ 
ഈ വിശുദ്ധപ്രകാശമയമായ സൂര്യമണ്ഡലത്തില്‍ - ഏഴു 
ചക്രങ്ങളും ആറ്‌ ആരക്കാലുകളുമുള്ള രഥത്തില്‍ - സ്ഥിതി 
ചെയ്യുന്നു. ഇതിന്റെ ആത്മ സ്വരൂപ എല്ലാവര്‍ക്കും നന്നായറി 
യാവുന്ന സര്‍വ്വജ്ഞനായ പരമേശ്വരന്‍, തന്നെ ഉപാസ്യനാകു 
ന്നു. നമ്മുടെ സ്ഥൂലനേത്രങ്ങള്‍ക്ക്‌ കാണപ്പെടുന്ന സൂര്യമ 
ണ്ഡലം അതിന്റെ ശരീരമാകുന്നു. അതിനാല്‍ ഇത്‌ അതിന്റെ 
തന്നെയായ മഹിമയാകുന്നു. 


2 


12. മാസോ വൈ പ്രജാപതിസ്തസ്യ കൃഷ്ണപക്ഷ 
ഏവരയിഃ ശുക്ളഃ പ്രാണസ്തസ്മാദേത ജഷയഃ ശുക്ട 
ഇഷ്ടം കുര്‍വന്തീതര ഇതരസ്മിന്‍. 


ഈ മന്ത്രത്തില്‍ മാസങ്ങള്‍ക്കു പ്രജാപതി പരമേശ്വരന്റെ 
രൂപം കൊടുത്തിട്ടു കര്‍മ്മങ്ങള്‍ വഴി അതിനെ ഉപാസിക്കുന്ന 
തിനുള്ള രഹസ്യം പറയപ്പെട്ടിരിക്കുന്നു. ഓരോ മാസവും പ്രജാ 
പതിയെപ്പോലെ എന്നു ഭാവിക്കുന്നു. അതില്‍ കൃഷ്ണപക്ഷ 
ത്തിലെ പതിനഞ്ചുദിവസങ്ങള്‍ ആ പരമാത്മാവിന്റെ ദക്ഷിണാം 
ഗമാണ്‌. ഇതിനെതിരായി (സ്ഥുലഭൂതസമുദായത്തിന്റെ കാരണം 
എന്നു മനസ്സിലാക്കണം. ഇത്‌ ആ പരമേശ്വരന്റെ ശക്തിസ്വരൂ 
പമായ ഭോഗമയ രൂപമാകുന്നു. ഇനി ശുക്ലപക്ഷത്തിലെ പതി 
നഞ്ചു ദിവസങ്ങള്‍ ഉത്തരാംഗമാണ്‌. ഇതുതന്നെ പ്രാണനാകു 
ന്നു. എല്ലാത്തിനും ജീവന്‍പ്രദാനം ചെയ്യുന്ന പരമാത്മാവിന്റെ 
സര്‍വ്വാന്തര്യമിയായ ജഷിയായിരിക്കുന്നുവോ അതായത്‌ 
യാതൊരുത്തന്‍ രയി സ്ഥാനീയ ഭോഗവസ്തുക്കളില്‍നിന്നും 
വിരക്തനായിട്ട്‌ പ്രാണസ്ഥാനീയ സര്‍വ്വാത്മ രൂപമായ പരബ്ര 
ഹ്മത്തെ ആഗ്രഹിക്കുന്നുവോ അവന്‍ തന്റെ സമസ്ത ശുഭകര്‍മ്മ 
ങ്ങളെ ശുക്ടപക്ഷത്തില്‍ അനുഷ്ഠിക്കുന്നു; അതായത്‌ ശുക്ടപ 
ക്ഷസ്ഥാനീയനായ പ്രാണാധാര പര[്രഹ്മപരമേശ്വരനായി 
അര്‍പ്പണം ചെയ്യുന്നു. സ്വയം അതിന്റെ യാതൊരുഫലവും 
ഇച്ഛിക്കുന്നില്ല. ഇവയില്‍നിന്നും വിഭിന്നമായി ഭോഗാസക്തരാ 
യിട്ടുള്ളവര്‍ കൃഷ്ണപക്ഷത്തില്‍ അതായത്‌ കൃഷ്ണപക്ഷ 
സ്ഥാനീയമായ സ്ഥൂലപദാര്‍ത്ഥങ്ങളുടെ പ്രാപ്തിക്കുവേണ്ടി 
എല്ലാവിധ കര്‍മ്മങ്ങളും അനുഷ്ഠിക്കുന്നു. 


13. അഹോരാത്രോ വൈ പ്രജാപതിസ്തസ്യാഹരേവ 
പ്രാണോ രാത്രിരേവ രയിഃ പ്രാണം വാ ഏതേ ഗ്രസ്ക്ക 
ന്ദന്തിയേ ദിവാ രത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ 
തദ്വാദ്രാര്ര രത്യാ സംജ്യന്തേ. 


ഈ മന്ത്രത്തില്‍ രാത്രിയുടേയും പകലിന്റേയും രൂപമായ 
ഇരുപത്തിനാലു മണിക്കൂര്‍ കാലരൂപത്തില്‍ പരമേശ്വരന്റെ രൂപ 
കല്പന നടത്തിയിട്ട്‌ ജീവനോപയോഗിയായ കര്‍മ്മങ്ങളുടെ 
രഹസ്യം ഗ്രഹിപ്പക്കപ്പെടുന്നു. ഈ രാവും പകലും കൂടിച്ചേരു 
ന്നതു പരമേശ്വരന്റെ പൂര്‍ണ്ണരൂപമെന്നാണു ഭാവം. ദിവസം 
അഖിലത്തിനും ജീവന്‍ പ്രദാനംചെയ്യുന്ന അദ്ദേഹത്തിന്റെ 
പ്രകാശമയ വിശുദ്ധരൂപവും രാത്രി ഭോഗരൂപമായ രയിയും 
ആകുന്നു. അതുകാരണം യാതൊരുത്തന്‍ പകല്‍സമയം 
സ്ത്രീസംഗം ചെയ്യുന്നുവോ അതായത്‌ പരമാത്മാവിന്റെ 
വിശുദ്ധ സ്വരൂപത്തെ പ്രാപിക്കുന്നതിനുള്ള ഇച്ഛയോടു കൂടി 
പ്രകാശമയമായ മാര്‍ഗ്ഗത്തില്‍ക്കൂടി ചലിക്കുവാന്‍ ആരംഭി 
ചിട്ടും സ്ത്രീസംഗം മുതലായ ഭോഗവിലാസങ്ങളില്‍ ആസക്ത 
നായിരിക്കുന്നുവോ അവന്‍ തന്റെ ലക്ഷ്യത്തിലെത്താതെ ഈ 
അമൂല്യ ജീവിതത്തേ വ്യര്‍ത്ഥമായി നഷ്ടപ്പെടുത്തുന്നു. 
ഇതില്‍നിന്നും ഭിന്നമായി യാതൊരുത്തന്‍ സാംസാരികമായ 
ഉന്നതി ആഗ്രഹിക്കുന്നുവോ അവര്‍ ശാസ്ത്ര നിയമമനുസരിച്ച്‌ 
ജതുകാലത്തില്‍ രാ്രിസമയം നിയമാനുസൃതമായി 
സ്ത്രീസംഗം നടത്തുന്നു എങ്കില്‍ അവന്‍ ശാസ്ത്രത്തിന്റെ 
ആജ്ഞകള്‍ പാലിക്കുന്നതുകൊണ്ട്‌ ബ്രഹ്മചാരിക്കു തുല്യനാ 
യിത്തീരുന്നു. ഈ മന്ത്രത്തില്‍ ഗൃഹസ്ഥന്മാര്‍ ഒരിക്കലും 


പകല്‍ സ്ത്രീസംഗം നടത്താതിരിക്കുന്നതിനും a 
രാത്രികാലങ്ങളില്‍ ശാസ്ത്രാനുസരണം നിയമിതവും സംയ 
മിതവും ആയ രൂപത്തില്‍ സന്താനോല്പാദനേച്ഛയോടുകൂടി 
മാത്രം സ്ത്രീ സഹവാസം ചെയ്യുന്നതിനും ഉപദേശിക്കപ്പെട്ടി 
രിക്കുന്നു. അപ്പോള്‍ അവനു ബ്രഹ്മചാരികളുടെ ഗണനയില്‍ 
വരുവാന്‍ കഴിയുന്നു. 


14. അന്നം വൈ പ്രജാപതിസ്തതോ ഹ വൈ തദ്രേത 
സ്തസ്മാദിമഃ പ്രജാഃ പ്രജായന്ത ഇതി. 


ഈ മന്ത്രത്തില്‍ അന്നത്തെ (ഭക്ഷണം) പ്രജാപതിയുടെ 
രൂപത്തില്‍ വിഭാവനം ചെയ്തിട്ട്‌ അതിന്റെ മഹിമയെ പറയുന്നു 
- അഖില ജീവജാലങ്ങളുടേയും ആഹാരരൂപമായ അന്നം 
തന്നെ പ്രജാപതിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ 
ഇതില്‍നിന്നും വീര്യമുണ്ടാകുകയും ആ വീര്യത്തില്‍നിന്നും 
സമസ്ത ജീവികളും ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ഇക്കാരണ 
ത്താല്‍ ഈ അന്നത്തേയും പ്രജാപതിയെന്നു ഗണിക്കുന്നു. 


സംബന്ധം - ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ടു പ്രകാരങ്ങ 
ളിലുമുള്ള സാധകന്മാരെയും യോജിപ്പിക്കുന്ന പ്രത്യേകം 
പ്രത്യേകം ഫലങ്ങളെ വര്‍ണ്ണിക്കുന്നു - 


15. തദ്യേഹ വൈ തത്പ്രജാപതിവ്വതം രചന്തി തേ 
മിഥുനമുത്പാദയന്തേ. തേഷാമേവൈഷ ബ്രഹ്മലോകോ 
യേഷാം തപോ ബ്രഹ്മചര്യം യേഷു സത്യം പ്രതിഷ്ഠി 
തം. 


യാതൊരുത്തന്‍ സന്താനോല്‍പ്പത്തി രൂപമായ പ്രജാ 
പതിയുടെ വ്രതം അനുഷ്ഠിക്കുന്നുവോ അതായത്‌ സ്വര്‍ഗ്ലാദി 
ലോകങ്ങളിലെ ഭോഗപ്രാതിക്കു വേണ്ടി ശാസ്ത്രവിഹിതങ്ങളായ 
കര്‍മ്മങ്ങളെ ആചരിച്ചുകൊണ്ട്‌ നിയമാനുസൃതം സ്ത്രീസംഗം 
മുതലായ ഭോഗങ്ങളെ ഉപഭോഗിക്കുന്നുവവോ അവന്‍ പുത്ര 
ന്മാരേയും പുത്രികളേയും ഉല്പാദിപ്പിച്ചു പ്രജകളെ വര്‍ദ്ധിപ്പി 
ക്കുന്നു. യാതൊരുത്തന്‍ ഇതില്‍നിന്നും ഭിന്നനായിരിക്കു 
ന്നുവോ യാതൊരുത്തനില്‍ ബ്രഹ്മചര്യവും തപസ്സും നിറഞ്ഞി 
രിക്കുന്നുവോ യാതൊരുത്തന്റെ ജീവിതം സത്യമയവും തഥാ 
സത്യസ്വരൂപനായ പരമേശ്വരനെ തന്റെ ഹൃദയത്തില്‍ നിത്യ 
വും സ്ഥിതനായി കണ്ടുകൊണ്ടിരിക്കുന്നുവോ അവനുമാത്രം 
ആ ബ്രഹ്മലോകം (പരമപദം, പരമഗതി) ലഭിക്കുന്നു; മറ്റാര്‍ക്കും 
ലഭിക്കുന്നില്ല. 


16. തേഷാമസഈ വിരജോ ബ്രഹ്മലോകോ ന യേഷു 
ജിഹ്മമനൃതം ന മായാ ചേതി. 


യാതൊരുത്തനില്‍ കുടിലത ലവലേശം പോലുമില്ലാതിരി 


ക്കുന്നുവോ യാതൊരുത്തന്‍ സ്വപ്നത്തില്‍പോലും മിഥ്യാഭാ 
ഷണം ചെയ്യാതിരിക്കുകയും അസത്യമയമായ ആചരണങ്ങ 
ളില്‍ നിന്ന്‌ അകന്നുനില്‍ക്കുകയും ചെയ്യുന്നുവോ യാതൊരു 
ത്തനില്‍ രാഗദ്വേഷാദിവികാരങ്ങള്‍ സര്‍വ്വഥാ ഇല്ലാതിരിക്കു 
ന്നുവോ യാതൊരുത്തന്‍ എല്ലാപ്രകാരത്തിലുമുള്ള വഞ്ചന, 
കാപട്യം തുടങ്ങിയവയില്‍ നിന്നു രഹിതനായിരിക്കുന്നുവോ 
അവനുമാത്രം ആ വികാരരഹിതമായ ബ്രഹ്മലോകം ലഭിക്കു 
ന്നു. ഇതിനു വിപരീതമായ ലക്ഷണങ്ങളോടുകൂടിയവര്‍ക്ക്‌ 
അതു ലഭിക്കുന്നില്ല. 


P 


ദ്വിതീയപ്രശ്നം 


1. അഥ ഹൈനം ഭാര്‍ഗ്ഗവോ വൈദര്‍ഭിഃ പ്രപച്ഛ. ഭഗ 
വന്‍ കത്യേവ ദേവാഃ പ്രജാം വിധാരയന്തേ കതര 
ഏതത്‌ പ്രകാശയന്തേ കഃ പുനരേഷാം വരിഷ്ഠ ഇതി. 


ഈ മന്ത്രത്തില്‍ ഭാര്‍ഗ്ഗവമഹര്‍ഷി പിപ്പലാദനോട്‌ മൂന്നു 
സംഗതികള്‍ ചോദിക്കുന്നു. 1. ജീവീകളുടെ ശരീരത്തെ വഹി 
ച്ചുകൊണ്ടിരിക്കുന്നത്‌ ആകെ എത്ര ദേവതകളാണ്‌? 2. അവ 
യില്‍ ഏതെല്ലാം ഇതിനെ പ്രകാശിപ്പിക്കുന്നു? 3. ഇവരില്‍ 
അത്യന്തം ശ്രേഷ്ഠനായിട്ടുളളത്‌ ആര്‌? 


2. തസ്മൈ സ ഹോവാചാകാശോ ഹ വാ ഏഷ 
ദേവോ വായുരഗ്നിരാപഃ പൃഥ്വിവീ വാങ്മനശ്ചക്ഷുഃ 
ശ്രോത്രം ച, തേ പ്രകാശ്യഭിവദന്തി വയമേതദ്ബാണ 
മവഷ്ടഭ്യ വിധാരയാമഃ. 


ഇപ്രകാരമുള്ള ഭാര്‍ഗ്ഗവന്റെ ചോദ്യത്തിനു മഹര്‍ഷിപിപ്പലാ 
ദന്‍ മറുപടി പറഞ്ഞു. ഇവിടെ രണ്ടു പ്രശ്നങ്ങളുടെ ഉത്തരം 
ഒന്നായികൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞുഃ അഖിലത്തിന്റേയും 
ആധാരം ആകാശരൂപമാകന്ന ദേവനാണ്‌. അതില്‍നിന്നും 
ഉത്ഭവിച്ച വായു, അഗ്നി, ജലം, പൃഥ്വി ഈ നാലു മഹാഭൂത 
ങ്ങളും ശരീരത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥൂലശ 
രീരം ഇവയില്‍നിന്നുണ്ടായിട്ടുള്ളതാകുന്നു. അതിനാല്‍ ഇവര്‍ 
ധാരകദേവതകളായിരിക്കുന്നു. വാണി മുതലായ അഞ്ചുകര്‍മ്മേ 
ന്ദ്രിയങ്ങളും നേത്രം, ശ്രോത്രം ആദിയായ അഞ്ചു ജ്ഞാനേ 
ന്ദ്രിയങ്ങളും അതുപോലെ മനസ്സ്‌ തുടങ്ങിയായ നാലന്തഃകര 
ണങ്ങളും - ഈ പതിനാലു ദേവതകള്‍ ശരീരത്തെ പ്രകാശിപ്പി 
ക്കുന്നവരാകുന്നു. ഈ ദേവതകള്‍ ശരീരത്തെ വഹിക്കുകയും 
പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട്‌ ഇവര്‍ ധാരക 
ന്മാരും പ്രകാശകന്മാരുമായ ദേവതകള്‍ എന്നു വിളിക്കപ്പെടു 
ന്നു. ഇവര്‍ ഈ ദേഹത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്‌ പരസ്പരം 
കലഹിക്കുകയും. “നാം ഈ ശരീരത്തിന്‌ ആശ്രയം നല്‍കി 
നിലനിര്‍ത്തുന്നു” എന്ന്‌ അഹങ്കാരപൂര്‍വ്വം പരസ്പരം പറയു 
കയും ചെയ്യുന്നു. 


3. താന്‍വരിഷ്ഠഃ പ്രാണ ഉവാച. മാ മോഹമാപദ്യഥാ 
ഹമേവൈതത്പഞ്ചധാ// ത്മാനം പ്രവിഭജ്യൈതദ്ബാ 
ണമവഷ്ടഭ്യ വിധാരയാമീതി ത്രേശ്രദുധാനാ ബഭുവുഃ 


ഇപ്രകാരം സമ്പൂര്‍ണ്ണ മഹാഭൂതങ്ങള്‍, ഇന്ദ്രിയങ്ങളും അന്തഃ 
കരണരൂപവുമായ ദേവതകള്‍ പരസ്പരം വാദപ്രതിവാദം നട 
ത്തിയപ്പോള്‍, സര്‍വ്വശ്രേഷ്ഠനായ പ്രാണന്‍ അവരോടു 
പറഞ്ഞു - “നിങ്ങള്‍ അറിവില്ലാത്ത വരേപ്പോലെ ഇപ്രകാരം വാദ 
പ്രതിവാദം നടത്താതിരിക്കൂ. നിങ്ങള്‍ ആരിലും ഈ ശരീരത്തെ 
വഹിക്കുന്നതിനോ സുരക്ഷിതമായി നില നിര്‍ത്തുന്നതിനോ 
ഉള്ള ശക്തിയില്ല. ഞാന്‍ എന്നെത്തന്നെ (പ്രാണന്‍, അപാനന്‍, 
സമാനന്‍, വ്യാനന്‍, ഉദാനന്‍) അഞ്ചായി വിഭജിച്ച്‌ ആശ്രയം 
നല്‍കി ഇതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു; എന്നാല്‍ത്തന്നെ 
ഇത്‌ സുരക്ഷിതമായി നിലനില്‍ക്കുന്നു.” പ്രാണന്റെ ഈ 
വാക്കുകള്‍ കേട്ടിട്ട്‌ ആ ദേവതകള്‍ അതു വിശ്വസിച്ചില്ല. അവര്‍ 
അവിശ്വാസികളായിത്തന്നെ കഴിഞ്ഞു. 


4. സോ[/ഭിമാനദൂര്‍ധ്വമുത്കമത ഇവ ളി 
ക്രാമത്യഥേതരേ സര്‍വ ഏവോത്ക്രാമന്തേ തസ്മിംശ്ച 
പ്രതിഷ്ഠമാനേ സര്‍വ്വ ഏവ പ്രാതിഷ്ഠന്തേ. തദ്യഥാ 
മക്ഷികാ മധുകരരാജാനമുത്ക്രാമന്തം സർവാ ഏവോ 
ത്ക്രാമന്ത തസ്മിംശ്ച പ്രതിഷ്ഠമാനേ സർവാ ഏവ 
പ്രാതിഷ്ഠന്ത ഏവം വാങ്മനശ്ചക്ഷുഃ ശ്രോത്രം ച തേ 
പ്രീതാഃ പ്രാണം സ്തുന്വന്തി. 


അപ്പോള്‍ അവരെ തന്റെ പ്രഭാവം കാണിച്ച്‌ ഒതുക്കുന്നതി 
നുവേണ്ടി സര്‍വ്വശ്രേഷ്ഠനായ പ്രാണന്‍ അഭിമാനത്തിനു മുറിവു 
തട്ടിയതുകൊണ്ട്‌ രുഷ്ടനായി ശരീരത്തില്‍ നിന്നും വെളിയില്‍ 
പോകുന്നതിനു മുകളിലേയ്ക്കുയരുവാന്‍ തുടങ്ങി. എല്ലാദേവ 
തകളും വിവശരായി പ്രാണനോടൊത്തു വെലയിലേക്ക്‌ ഇറ 
ങ്ങുവാനാരംഭിച്ചു. ഒന്നിനും സ്ഥിരമായി നിലനില്‍ക്കുവാന്‍ കഴി 
ഞ്ഞില്ല. പ്രാണന്‍ സ്വസ്ഥാനത്ത്‌ സ്ഥിരമായി നിന്നപ്പോള്‍ മറ്റു 
ള്ളവര്‍ക്കും സ്ഥിരമായി നില്‍ക്കുവാന്‍ കഴിഞ്ഞു. തേനീച്ചക 
ളുടെ രാജ്ഞി സ്വസ്ഥാനം വിട്ടു പറന്നുപോകുമ്പോള്‍ മറ്റു തേനീ 
ച്ചകളും പറന്നു പോകുകയും തിരിച്ചു വന്നിരിക്കുമ്പോള്‍ മറ്റു 
ള്ളവയും വന്നിരിക്കുകയും ചെയ്യുന്നതുപോലെയുള്ള 
അവസ്ഥ ഈ ദേവതകള്‍ക്കും സംഭവിച്ചു. ഇതുകണ്ടു വാണി, 
ചക്ഷുസ്സ്‌, ശ്രോത്രം ആദിയായ എല്ലാ ഇന്ദ്രിയങ്ങള്‍ക്കും മനസ്സ്‌ 
മുതലായ അന്തഃകരണങ്ങള്‍ക്കും തങ്ങളില്‍ ഏറ്റവും ശ്രേഷ്ഠന്‍ 
പ്രാണനാണെന്നു വിശ്വാസം വന്നു. അതിനാല്‍ അവരെല്ലാം 
പ്രസന്നരായി വിവിധരീതികളില്‍ പ്രാണനെ സ്തുതിക്കുവാന്‍ 
തുടങ്ങി. 


സംബന്ധം - പ്രാണനെത്തന്നെ പരബ്രഹ്മ പരമേശ്വരന്റെ സ്വരു 
പമെന്നു കരുതി ഉപാസിക്കുന്നതിന്‌ അതിന്റെ സര്‍വ്വാത്മ രൂപ 
ത്തോടുകൂടിയ മഹത്വത്തെ വിവരിക്കുന്നു. 


5. ഏഷോ /ഗ്നി സ്തപത്യേഷ സൂര്യ ഏഷ 
പര്‍ജ്ജന്യോ മഘവാനേഷു വായുഃ 


ഏഷ പൃഥ്വിവരയിര്‍ദ്ദേവഃ സദസച്ചാമൃതം ച യത്‌. 


വാണി മുതലായ എല്ലാ ദേവതകളും സ്തുതിച്ചുകൊണ്ടു 
പറഞ്ഞു - ഈ പ്രാണന്‍തന്നെ അഗ്നിരൂപം ധരിച്ചു ജ്വലിക്കു 
ന്നു. ഇതുതന്നെ സൂര്യനാകുന്നു. ഇതുതന്നെ മേഘവും; ഇതു 
തന്നെ ഇന്ദ്രനും വായുവും; ഇതുതന്നെ ദേവനും പൃഥ്വിയും 
രയിയും (ഭൂതസമുദായം) ആകുന്നു. അതുപോലെതന്നെ 
സത്തും അസത്തും ആകുന്നു. ഇവയെല്ലാത്തിലും ശ്രേഷ്ഠ 
നായ അമരസ്വരൂപന്‍ പരമാത്മാവും ഈ പ്രാണന്‍തന്നെയാ 
കുന്നു. 


6. അരാ ഇവ രഥനാഭഈ പ്രാണേ സര്‍വം പ്രതിഷ്ഠിതം! 


ജചോ യജുംഷി സാമാനി യജ്ഞഃക്ഷത്രം ബ്രഹ്മ ച. 


എപ്രകാരം രഥച്ര്രത്തിന്റെ കുടത്തില്‍ ഘടിപ്പിച്ചിരിക്കുന്ന 
കാലുകള്‍ ആ കുടത്തെത്തന്നെ ആശ്രയിച്ചിരിക്കുന്നുവോ 
അപ്രകാരം തന്നെ ജഗ്വേദം, യജുര്‍വേദം ഇവയിലെ എല്ലാ മന്ത്ര 
ങ്ങളും സാമവേദം മുഴുവനും അവ വഴിയായി നടത്തപ്പെടുന്ന 
യജ്ഞാദി ശുഭകര്‍മ്മങ്ങളും ആ കര്‍മ്മങ്ങള്‍ നടത്തുന്ന ബ്രാഹ്മ 
ണര്‍, ക്ഷത്രിയര്‍ മുതലായ അധികാരിവര്‍ഗ്ഗങ്ങളും ഇവയെല്ലാം 


2 


I 


പ്രാണന്റെ ആധാരത്തില്‍ ഉറച്ചുനില്‍ക്കുന്നു. എല്ലാത്തിന്റേയും 
ആശ്രയം പ്രാണന്‍തന്നെയാകുന്നു. 


സംബന്ധം - ഇപ്രകാരം പ്രാണന്റെ മഹത്വം പറഞ്ഞിട്ട്‌ ഇനി 
അതിനെ സ്തുതിക്കുന്നു - 


7. പ്രജാപതിശ്ചരസി ഗര്‍ഭേ ത്വമേവ പ്രതിജായസേ. 


തുഭ്യം പ്രാണ പ്രജാസ്ത്വിമാ ബലിം ഹരന്തി യഃ 


പ്രാണൈ$ പ്രതിതിഷ്ഠസി 


ഹേ പ്രാണന്‍, നീ തന്നെ പ്രജാപതി (ജീവികളുടെ ഈശ്വ 
രന്‍) ആകുന്നു. ഗര്‍ഭത്തില്‍ പ്രവേശിച്ച്‌ മാതാപിതാക്കള്‍ക്കനു 
രൂപമായ സന്താനരൂപത്തില്‍ ജന്മമെടുക്കുന്നതും നീ തന്നെ. 
എല്ലാ ജീവികളും നിനക്കുതന്നെ കാഴ്ചസമര്‍പ്പിക്കുന്നു. നിന്റെ 
തൃപ്തിക്കുവേണ്ടിത്തന്നെ ഭക്ഷണം കഴിക്കുന്നു എന്നു ഭാവി 
ക്കുന്നു. നീതന്നെ അപാനാദി എല്ലാ പ്രാണികളോടും കൂടി 
എല്ലാവരുടേയും ശരീരത്തില്‍ സ്ഥിതിചെയ്തു കൊണ്ടിരി 
ക്കുന്നു. 


8. ദേവാനാമസി വഹ്നിതമഃ പിതൃണാം പ്രഥമാസ്വധാ. 


ജൂഷീണാം ചരിതം സത്യമഥര്‍വ്വാങ്ഗിരസാമസി. 


ഹേ പ്രാണന്‍, ദേവകള്‍ക്കുവേണ്ടി ഹവിസ്സ്‌ എത്തിച്ചുകൊ 
ടുക്കുന്ന ഉത്തമമായ അഗ്നി നീ തന്നെയാകുന്നു. പിതൃ 
ക്കള്‍ക്കുള്ള ആദ്യശ്രാദ്ധവും നീതന്നെ. അഥര്‍വ്വാംഗിരസ്സു മുത 
ലായ മഹര്‍ഷിമാരാല്‍ ആചരിതമായ സത്യവും നീതന്നെയാ 
കുന്നു. 


9. ഇന്ദ്രസ്ത്വം പ്രാണ തേജസാ രുദ്രോ/സി 
പരിരക്ഷിതാ 


ത്വമന്തരിക്ഷേ ചരസി സൂര്യസ്ത്വം 
ജ്യോതിഷാംപതി. 


ഹേ പ്രാണന്‍! നീ എല്ലാ വിധത്തിലുമുള്ള തേജസ്സോടുകൂ 
ടിയ (ശക്തി) ത്രിലോക സ്വാമിയായ ഇന്ദ്രനാകുന്നു. നീ തന്നെ 
പ്രളയകാലത്തില്‍ എല്ലാറ്റിനേയും സംഹരിക്കുന്ന രുദ്രനും 
എല്ലാറ്റിനേയും യഥായോഗ്യം സംരക്ഷിക്കുന്നവനും ആകുന്നു. 
അന്തരീക്ഷത്തില്‍ വിഹരിക്കുന്ന വായുവും അതുപോലെ 
അഗ്നി, ചന്ദ്രന്‍, നക്ഷത്രങ്ങള്‍ മുതലായ ജ്യോതിര്‍ഗണങ്ങളുടെ 
സ്വാമിയായ സൂര്യനും നീതന്നെയാകുന്നു. 


10. യദാ ത്വമഭിവര്‍ഷസ്യഥേമാഃ പ്രാണ തേ പ്രജാഃ 
ആനന്ദരൂപാസ്തിഷ്ഠന്തി കാമായാന്നംഭവിഷ്യതീതി. 


ഹേ പ്രാണന്‍! നീ മേഘരുപമായി പൃഥ്വിയില്‍ എല്ലായി 
ടത്തും മഴപെയ്യിക്കു മ്പോള്‍ നിന്റെ ഈ പ്രജകളെല്ലാം “നമ്മുടെ 
ജീവിതനിര്‍വ്വഹണത്തിനു ധാരാളം ധാന്യം ഉല്പന്നമാകും” 
എന്നുള്ള ആശയില്‍ ആനന്ദ നിമഗ്നരായിത്തീരുന്നു. 


11. ്രാത്യസ്ത്വം പ്രാണൈകര്‍ഷിരത്താ 
വിശ്വസ്യ സത്പതിഃ 


വയമാദ്യസ്യ ദാതാരഃപിതാത്വം മാതരിശ്വ നഃ 


ഹേ പ്രാണന്‍! സംസ്ക്കാരരഹിതനായിരുന്നിട്ടും ക. 
ഷ്ടനായ ജഷിയാകുന്നു. നീ സ്വാഭാവികമായി ശുദ്ധന്‍ തന്നെ. 
അതിനാല്‍ നിനക്കും സംസ്ക്കാരംവഴിയായുള്ള ശുദ്ധിയുടെ 
ആവശ്യമേ ഇല്ല. പ്രത്യുത നീ തന്നെ അഖിലത്തേയും പവിത്രീ 
കരിക്കുന്ന ഏകമാത്രനും സര്‍വ്വശ്രേഷ്ഠനുമായ മഹര്‍ഷി എന്നു 
താല്‍പ്പര്യം. ഞങ്ങള്‍ (എല്ലാ ഇന്ദ്രിയങ്ങള്‍ മനസ്സ്‌ തുടങ്ങിയവ) 
നിനക്കായിക്കൊണ്ട്‌ നാനാപ്രകാരത്തിലുള്ള ഭോജ്യപദാര്‍ത്ഥ 
ങ്ങള്‍ അര്‍പ്പണം ചെയ്യുന്നവരും നീ അവയെ ഭുജിക്കുന്നവനും 
ആകുന്നു. നീ തന്നെ അഖില ബ്രഹ്മാണ്ഡത്തിന്റേയും ഉത്തമ 
നായ സ്വാമി. ആകാശചാരിയും സമഷ്ടിവായുവസ്വരൂപനു 
മായ പ്രാണന്‍, നീ ഞങ്ങളുടെ പിതാവാകുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍ നിന്നില്‍നിന്നുതന്നെ ഞങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നു. 


12. യാ തേ തനൂര്‍വാചി പ്രതിഷ്ഠിതാ യാ 
ശ്രോത്രേ യാ ച ചക്ഷുഷി 


യാ ച മനസി സന്തതാ ശിവാം താം 
കുരു മോത്ക്രമീഃ 


ഹേ പ്രാണന്‍! നിന്റെ യാതൊരു സ്വരൂപം വാണി, ശ്രോത്രം, 
ചക്ഷുസ്സ്‌ മുതലായ സമസ്തേന്ദ്രിയങ്ങളിലും മനസ്സ്‌ മുതലായ 
അന്തഃകരണങ്ങളുടെ വൃത്തികളിലും വ്യാപിച്ചിരിക്കുന്നുവോ 
അതിനെ നീ മംഗളമയമാക്കിത്തീര്‍ക്കേണ മേ. അതായത്‌ നിന്നി 
ല്‍ യാതൊന്ന്‌ ഞങ്ങള്‍ക്കു ശ്രദ്ധാലുക്കളായിരിക്കുവാന്‍ 
ആവേശം നല്‍കിയോ അതിനെ നീ ശാന്തമാക്കിയാലും. നീ 
ശരീരത്തില്‍ നിന്നും ഉയര്‍ന്നു വെളിയില്‍ പോകാതിരിക്കൂ. 
ഇതു ഞങ്ങളുടെ പ്രാര്‍ത്ഥനയാകുന്നു. 


13. ്രാണസ്യേദം വശേ സര്‍വം ത്രിദിവേ 
യത്പ്രതിഷ്ഠിതം 


മാതേവ പുത്രാന്‍ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാം 
ച വിധേ ഹി ന ഇതി. 


എത്രയോ വസ്തുക്കള്‍ സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും സ്പഷ്ട 
മായി കാണപ്പെടുന്നു. അവയെല്ലാംതന്നെ ഈ ജീവികള്‍ക്ക 
ധീനമായിരിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ച്‌ ഇന്ദ്രാദി ദേവന്മാര്‍ അവ 
സാനം പ്രാണനോടു പ്രാര്‍ത്ഥിക്കുന്നു - “ഹേ പ്രാണന്‍, ഒരു 
മാതാവു തന്റെ കുഞ്ഞിനെ എപ്രകാരം സംരക്ഷിക്കുന്നുവോ 
അത്രേപകാരം നീ ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങള്‍ക്ക്‌ 
ഐശ്വര്യവും കാന്തിയും അതായത്‌ പ്രവര്‍ത്തനശക്തിയും 
ജ്ഞാനവും പ്രദാനം ചെയ്യുകയും ചെയ്യണേ. 


ഇപ്രകാരം ഈ പ്രകരണത്തില്‍ ഭാര്‍ഗ്ഗവ മഹര്‍ഷിയുടെ 
മൂന്നു ചോദ്യങ്ങള്‍ക്കും മറുപടിയായി പിപ്പലാദമഹര്‍ഷി 
സമസ്ത ജീവികള്‍ക്കും ശരീരങ്ങള്‍ക്കും സ്വാസ്ഥ്യം നല്‍കി 
ആന്തരമായും ബാഹ്യമായും നിലനിര്‍ത്തുന്നത്‌ ആകാശതത്വ 
മാകുന്നു എന്ന കാര്യം അവരെ ഗ്രഹിപ്പിച്ചു. അതോടുകൂടി ശരീ 
രാവയവങ്ങളെ പൂര്‍ത്തീകരിക്കുന്നതു വായു, അഗ്നി, ജലം, 
ഭൂമി എന്നിങ്ങനെ നാലു തത്വങ്ങളാകുന്നു. പത്ത്‌ ഇന്ദ്രിയങ്ങളും 
അന്തഃകരണവും ഈ തത്വങ്ങള്‍ക്ക്‌ പ്രകാശം നല്‍കി 
പ്രവര്‍ത്തന സജ്ജമാക്കുന്നവയാണ്‌. ഇവയിലെല്ലാം ശ്രേഷ്ടയ 
മായിട്ടുള്ളതു പ്രാണന്‍ ആകുന്നു. അതിനാല്‍ പ്രാണന്‍ തന്നെ 


P 


വാസ്തവത്തില്‍ ഈ ശരീരത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. 

പ്രാണ നെക്കൂുടാതെ ഈ ശരീരത്തെ വഹിക്കുന്നതിനുള്ള ശക്തി 
മറ്റൊന്നിനും തന്നെയില്ല. മറ്റെല്ലാ ഇന്ദ്രിയാദികളിലും ഇതിന്റെ 
തന്നെ ശക്തി അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. 

ഇതിന്റെ തന്നെ ശക്തി ലഭിച്ചിട്ട്‌ അവ ശരീരത്തെ വഹിച്ചുകൊ 

ണ്ടിരിക്കുന്നു. 


തൃതീയപ്രശ്നം 


1. അഥ ഹൈനം കൌഈസലൃശ്ചാശ്വലായനഃ പ്രപ്രച്ഛ ഭഗ 
വന്‍ കുത ഏഷ പ്രാണോ ജായതേ കഥമായാത്യ 
സ്മിന്‍ ശരീര ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതി 
ഷ്ഠതേ കേനോത്ക്രമതേ കഥം ബാഹ്യമഭിധത്തേ കഥ 
മദ്ധ്യാത്മമിതി. 


ഈ മന്ത്രത്തില്‍ ആശ്വലായന മുനി പിപ്പലാദമഹര്‍ഷിയോട്‌ 
ആകെ ആറു സംഗതികള്‍ ചോദിക്കുന്നു. 


1. അങ്ങു വര്‍ണ്ണിച്ച പ്രാണന്‍ ആരില്‍നിന്നും ഉത്ഭവിച്ചു? 2. അത്‌ 

ഈ മനുഷ്യശരീരത്തില്‍ എങ്ങനെ പ്രവേശിക്കുന്നു? 3. തന്ന 
ത്താനെ വിഭജിക്കപ്പെട്ട്‌ എപ്രകാരം ശരീരത്തില്‍ സ്ഥിതിചെ 

യ്യുന്നു? 4. ഒരു ശരീരത്തെ ഉപേക്ഷിച്ചിട്ടു മറ്റൊരു ശരീരത്തി 

ലേക്കു പോകുന്ന സമയം ആദൃശരീരത്തില്‍ നിന്നും എപ്ര 

കാരം പുറപ്പെടുന്നു? 5. ഈ ബാഹ്യ (പാഞ്ചഭാതികു ജഗത്തിനെ 
എപ്രകാരം വഹിക്കുന്നു? 6. മനസ്സ്‌ ഇന്ദ്രിയങ്ങള്‍, മുതലായവ 

ആദ്ധ്യാത്മി (ആന്തരിക) ജഗത്തിനെ എപ്രകാരം വഹിക്കുന്നു? 
ഇവിടെ പ്രാണന്റെ വിഷയത്തില്‍, ആദ്യം കൊടുത്ത മറുപടി 

യില്‍ വരാത്ത ഉത്തരങ്ങളുടെ ചോദ്യങ്ങളാണു ചോദിച്ചിരിക്കു 
ന്നത്‌. അവര്‍ ആദ്യത്തെ ഉത്തരങ്ങള്‍ കേട്ടു പ്രസന്നരായിരുന്നു. 
അതിനാല്‍ ചോദ്യോത്തരവേളയില്‍ സുകേശാദി ആറു മഹര്‍ഷി 
മാരും ഒന്നിച്ചിരുന്നിരുന്നു എന്നു സ്പഷ്ടമാകുന്നു. 


2. തസ്മൈ സ ഹോവാചാതിപ്രശ്നാന്‍ പൃച്ഛസി 


ബ്രഹ്മിഷ്റേോോ/ സീതി തസ്മത്തേ/ഹം ബ്രവീമി. 


ഈ മന്ത്രത്തില്‍ പിപ്പലാദ മഹര്‍ഷി ആശ്വലായനന്റെ 
ചോദ്യം കഠിനമാണെന്നു പറയുകയും അദ്ദേഹത്തിന്റെ ബുദ്ധി 
മത്തയേയും തര്‍ക്കശീലത്തേയും പ്രശംസിക്കുകയും ചെയ്യു 
ന്നു. അതോടുകൂടി “നീ ചോദിച്ച രീതി കണ്ടിട്ട്‌ അതിനു മറു 
പടി തരേണ്ടയാവശ്യവുമില്ല. എന്നാല്‍ നീ തര്‍ക്ക ബുദ്ധിയോ 
ടുകൂടിയല്ല ചോദിച്ചതെന്നു ഞാന്‍ മനസ്സിലാക്കുന്നു. നീ 
ശ്രദ്ധാലുവും വേദങ്ങളില്‍ നിഷ്ണാതനും ആകുന്നു. അതി 
നാല്‍ ഞാന്‍ നിന്റെ ചോദ്യങ്ങള്‍ക്കു മറുപടി പറയാം.” എന്ന 
ഭാവവും പ്രകടിപ്പിക്കുന്നു. 


3. ആത്മന ഏഷ പ്രാണോ ജായതേ യഥൈഷാ 
പുരുഷേ ഛായൈതസ്മിന്നേതദാതതം മനോകൃതേനാ 
യാത്യസ്മിന്‍ ശരീരേ. 


ഇവിടെ മഹര്‍ഷി പിപ്പലാദന്‍ ആശ്വലായനന്റെ രണ്ടു ചോദ്യ 
ങ്ങള്‍ക്കു ക്രമപ്രകാരം മറുപടി പറയുന്നു. യാതൊന്നിന്റെ പ്രക 
രണം നടന്നുകൊണ്ടിരിക്കുന്നുവോ ആ സര്‍വ്വശ്രേഷ്ടനായ 


പ്രാണന്‍ പരമാത്മാവില്‍ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാകുന്നു. ആ 
പരബ്രഹ്മ പരമേശ്വരന്‍തന്നെ ഉപാദാനകാരണവും അവന്‍ 

തന്നെ ഇതിന്റെ രചയിതാവും ആകുന്നു. അതിനാല്‍ ഇതിന്റെ 

സ്ഥിതി ആ മഹാത്മാവായ പരമേശ്വരന്‌ അധീനമാകുന്നു. മനു 
ഷ്യന്റെ ഛായ അവന്നധീനമായിരിക്കുന്നതുപോലെതന്നെയാ 
ണിത്‌. ഇതാകുന്നു ആദ്യത്തെ പ്രശ്‌നത്തിന്റെ ഉത്തരം. ഇനി 

രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം - മനസ്സുവഴി സംഭവി 

ക്കുന്ന സങ്കല്പത്തില്‍നിന്നും പ്രാണന്‍ ശരീരത്തില്‍ പ്രവേശി 
ക്കുന്നു. മരിക്കുന്ന സമയം ജീവികളുടെ മനസ്സില്‍ അതിന്റെ 

കര്‍മ്മമനുസരിച്ചുള്ള എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ അവന്‍ 
അങ്ങനെതന്നെയുള്ള ശരീരം ലഭിക്കുന്നു. അതിനാല്‍ 

പ്രാണന്റെ ശരീരത്തിലേക്കുള്ള പ്രവേശനം മനസ്സിന്റെ സങ്ക 

ല്പത്തില്‍നിന്നുണ്ടാകുന്നു. 


സംബന്ധം - ഇനി ആശ്വലായനന്റെ മൂന്നാമത്തെ ചോദ്യത്തി 
നുള്ള മറുപടി ആരംഭിക്കുന്നു. 


4. യഥാ സ്രമാഡേവാധികൃതാന്‍ 
നിയുങ്ക്തേ ഏതാന്‍ ഗ്രാമാനേതാന്‍ഗ്രാമാനധി- 
തിഷ്ഠസ്വേത്യേവമേവൈഷ പ്രാണ ഇതരാ 


പ്രാണാന്‍ പൃഥക്‌ പൃഥഗേവ സന്നിധത്തേ. 


ഇവിടെ മഹര്‍ഷി ഉദാഹരണസഹിതം മൂന്നാമത്തെ പ്രശ്ന 
ത്തിനു മറുപടി പറയുന്നു - എപ്രകാരം ഭൂമണ്ഡലത്തിന്റെ 
ചരകവര്‍ത്തിമാര്‍ ഗ്രാമങ്ങള്‍ക്കും നഗരങ്ങള്‍ക്കും ജനപദ 
ങ്ങള്‍ക്കും പ്രത്യേകം പ്രത്യേകമായി അധികാരികളെ നിയമി 
ക്കുന്നുവോ അവയുടെ അധികാരങ്ങള്‍ വീതിച്ചുകൊടുക്കു 
ന്നുവോ അത്രേപകാരംതന്നെ ഈ സര്‍വ്വശ്രേഷ്ഠനായ 
പ്രാണനും സ്വന്തം അംഗരൂപമായ അപാനന്‍, വ്യാനന്‍ മുത 
ലായ മറ്റു പ്രാണനുകളെ ശരീരത്തിന്റെ പ്രത്യേകം പ്രത്യേകം 
ഭാഗങ്ങളില്‍ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങള്‍ക്കായി നിയോ 
ഗിക്കുന്നു. 


സംബന്ധം - ഇനി മുഖ്യപ്രാണന്‍, അപാനന്‍, സമാനന്‍ ഇവ 
മൂന്നിന്റെയും വാസസ്ഥാനവും പ്രവൃത്തികളും വിവരിക്കുന്നു. 


5. പായൂപസ്ഥേ/ പാനം ചക്ഷുഃശ്രോത്രേ മുഖനാ 
സികാഭ്യാം പ്രാണഃ സ്വയം പ്രാതിഷ്ഠതേ മധ്യേ തു 
സമാനഃ. ഏഷ ഹ്യേതദ്ധുതമന്നം സമം നയതി തസ്മാ 
ദേതാഃ സപ്താര്‍ച്ചിഷോ ഭവന്തി. 


ഇതു സ്വയം മുഖത്തും നാസാദ്വാരത്തിലും കൂടി സഞ്ച 
രിച്ച്‌ നേത്രങ്ങളിലും ശ്രോത്രങ്ങളിലും സ്ഥിതിചെയ്യുകയും 
അതുപോലെ ഗുദത്തിലും ഉപസ്ഥത്തിലും അപാനനെ സ്ഥാപി 
ക്കുകയും ചെയ്യുന്നു. അതിന്റെ ജോലികള്‍ മലമൂത്രങ്ങളെ ശരീ 
രത്തില്‍നിന്നും പുറത്തേയ്ക്കുതള്ളുകയും രജസ്സ്‌, വീര്യം, 
ഗര്‍ഭം ഇവയെ വെളിയിലേയ്ക്കു തള്ളിവിടുകയുമാണ്‌. ശരീ 
രത്തിന്റെ മധ്യഭാഗത്ത്‌, നാഭിയില്‍, സമാനനെ സ്ഥാപിക്കുന്നു. 
ഈ സമാനവായുവിനെത്തന്നെ പ്രാണരൂപമാകുന്ന അഗ്നി 
യില്‍ ഹവനം ചെയ്തുകൊണ്ട്‌ ഉദരത്തില്‍ വന്നു വീഴുന്ന അന്ന 
ത്തെ, അതായതു സാരാംശത്തെ ശരീരത്തിന്റെ എല്ലാ അംഗ 
പ്രത്യംഗങ്ങളില്‍ യഥായോഗ്യം സമഭാവത്തില്‍ എത്തിച്ചുകൊ 


P 


ടക്കുന്നു. ആ അന്നത്തിന്റെ സാരഭൂതമായ രസത്തില്‍ നിന്നും 
തന്നെ ഈ ശരീരത്തില്‍ ഏഴു ജ്വാലകള്‍ അതായത്‌ എല്ലാ വിഷ 
യങ്ങളേയും പ്രകാശിപ്പിക്കുന്ന രണ്ടു നേത്രങ്ങള്‍. രണ്ടു ചെവി 
കള്‍, രണ്ടു നാസാദ്വാരങ്ങള്‍, ഒരു മുഖം (രസന) ഈ ഏഴു 
ദ്വാരങ്ങള്‍ ഉല്‍പ്പന്നമായിരിക്കുന്നു. ആ രസത്തില്‍ നിന്നും 
പുഷ്ടി പ്രാപിച്ചിട്ട്‌ ഇവ താന്താങ്ങളുടെ പ്രവ്ൃത്തികല്‍ സമര്‍ത്ഥ 
മായി ചെയ്യുന്നു. 


സംബന്ധം - ഇനി വ്യാനന്റെ ഗതി വര്‍ണ്ണിക്കുന്നു - 


6. ഹൃദി ഹ്യേഷ ആത്മാ അത്രെതദേകശതം 
നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാസ 
പ്തതിര്‍ദ്വാസപ്തതിഃ പ്രതിശാഖാനാഡീസഹസ്രാണി 
ഭവന്ത്യാസു വ്യാനശ്ചരതി. 


ഈ ശരീരത്തില്‍ ജീവാത്മാവിന്റെ നിവാസ സ്ഥാനമായ 
ഹൃദയത്തില്‍ ഒരുനൂറു പ്രധാന നാഡികളും അവയില്‍ ഓരോ 
നാഡികള്‍ക്കും നൂറുവീതം ശാഖാ നാഡികളും അവയില്‍ 
ഓരോ നാഡികള്‍ക്കും നൂറുവീതം ശാഖാ നാഡികളും ഉണ്ട്‌. 
ഈ ഓരോ ശാഖാനാഡിക്കും എഴുപത്തീരായിരം പ്രതിശാഖാ 
നാഡികളും ഉണ്ട്‌. ഇപ്രകാരം ശരീരത്തില്‍ ആകെ എഴുപത്തി 
രണ്ടുകോടി നാഡികളുള്ള തില്‍ എല്ലാം ഈ വ്യാനവായു സഞ്ച 
രിച്ചുകൊണ്ടിരിക്കുന്നു. 


സംബന്ധം - ഇനി ഉദാനവായുവിന്റെ സ്ഥാനവും പ്രവര്‍ത്ത 
നങ്ങളും പറയുന്നതോടുകൂടി ആശ്വലായനന്‍റെ നാലാമത്തെ 
ചോദ്യത്തിന്റെ ഉത്തരവും നല്‍കപ്പെടുന്നു - 


7. അഥൈകയോര്‍ധ്വ ഉദ്വാനഃ പുണ്യേന പുണ്യം 
ലോകം നയതി പാപേന പാപമുഭാജ്യാമേവ മനുഷ്യ 
ലോകം. 


മുകളില്‍ പറഞ്ഞിട്ടുളള എഴുപത്തിരണ്ടുകോടി നാഡിക 
ളില്‍ നിന്നും ഭിന്നമായി മറ്റൊരു നാഡികൂടിയുണ്ട്‌. അതിനെ 
സുഷുമ്ന എന്നു പറയുന്നു. അത്‌ ഹൃദയത്തില്‍നിന്നും പുറ 
പ്പെട്ടു മുകളില്‍ മസ്തകത്തിലേയ്ക്കു പോകുന്നു. അതു 
വഴിയായി ഉദാനവായു ശരീരത്തിന്റെ മുകള്‍ ഭാഗത്തേയ്ക്കു 
സഞ്ചരിക്കുന്നു. (ഇപ്രകാരം അശ്വലായനന്റെ മൂന്നാമത്തെ 
പ്രശ്‌നത്തിന്റെ സമാധാനം പറഞ്ഞിട്ട്‌ മഹര്‍ഷി പിപ്പലാദന്‍ 
അയാളുടെ നാലാമത്തെ പ്രശ്‌നത്തിന്റെ ഉത്തരം സംക്ഷേപ 
മായിപ്പറയുന്നു.) യാതൊരുത്തന്‍ പുണൃശീലനായിരിക്കു 
ന്നുവോ യാതൊരുത്തന്റെ സല്‍ക്കര്‍മ്മങ്ങളുടെ ഫലം അനുഭ 
വിക്കേണ്ട സമയമായിരിക്കുന്നുവോ അവനെ ഈ ഉദാന വായു 
തന്നെ മറ്റു പ്രാണികളോടും ഇന്ദ്രിയങ്ങളോടും കൂടി വര്‍ത്ത 
മാന ശരീരത്തില്‍നിന്നും പുറപ്പെട്ടു പുണ്യലോകത്തില്‍ - 
സ്വര്‍ഗ്ലാദി ഉന്നതലോകങ്ങളിലേയ്ക്കു കൊണ്ടുപോകുന്നു. പാപ 
കര്‍മ്മങ്ങളോടുകൂടിയ മനുഷ്യരെ ശൂകര കുകരാദി പാപയോ 
നികളിലും രാരവാദിനിരകങ്ങളിലും കൊണ്ടുപോകുകയും 
അതുപോലെ യാതൊരുത്തന്‍ പാപപുണ്യകര്‍മ്മങ്ങളുടെ മശ്രി 
തഫലം അനുദഭവിക്കുന്നതിനു അഭിമുഖമായിരിക്കുന്നുവോ 
അവനെ മനുഷ്യശരീരത്തിലേയ്ക്ക്‌ കൊണ്ടുപോകയും ചെ 


യുന്നു. 


(ഒരു ശരീരത്തില്‍നിന്നും പുറപ്പെട്ട്‌ മുഖ്യ പ്രാണന്‍ So 
നേയും കൂട്ടി അതുവഴി മറ്റു ശരീരത്തിലേയ്ക്കു പോകുമ്പോള്‍ 
തന്റെ അംഗഭൂതമായ സമാനാദി പ്രാണങ്ങളേയും ഇന്ദ്രിയം, 
മനസ്സ്‌ ഇവയേയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവയെല്ലാത്തി 
ന്റേയും സ്വാമിയായ ജീവാത്മാവും അതിനോടുകൂടിപ്പോകുന്നു. 
ഈ കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്‌.) 


സംബന്ധം - ഇനി രണ്ടു മന്ത്രങ്ങളിലായി ആശ്വലായനന്റെ 
അഞ്ചും ആറും ചോദ്യങ്ങളുടെ ഉത്തരം കൊടുത്തുകൊണ്ട്‌ 
ജീവാത്മാവു പ്രാണേന്ദ്രിയങ്ങളോടുകൂടിയ ഒരു ശരീര 
ത്തില്‍നിന്നും മറ്റൊരു ശരീരത്തിലേക്കു പോകുന്നതു സംബ 
ന്ധമായ കാര്യം സ്പഷ്ടമാക്കുന്നു. 


8. ആദിത്യോ ഹ വൈ ബാഹ്യഃ പ്രാണ ഉദത്യേഷ ഹ്യ 
നം ചാക്ഷുഷം പ്രാണമനുഗ്രഹ്ണാനഃ പൃഥ്വിവ്യം യാ 
ദേവ താസൈഷാ പുരു,സ്യാപാനമവഷ്ടഭ്യാന്തരാ യദാ 
കാശഃ സ സമാനോ വായര്‍വ്യാനഃ. 


സൂര്യന്‍ തന്നെ എല്ലാത്തിന്റേയും ബാഹ്യപ്രാണന്‍ 
ആകുന്നു എന്ന്‌ പൂര്‍ണ്ണമായി ഗ്രഹിക്കണം. ഈ മുഖ്യപ്രാണന്‍ 
സൂര്യരൂപത്തില്‍ ഉദിച്ച്‌ ശരീരത്തിന്റെ അംഗപ്രത്യംഗങ്ങളെ 
പുഷ്ടിപ്പെടുത്തുകയും നേത്ര്രേനദ്ദിയങ്ങളെ അനുഗ്രഹിക്കു 
കയും ചെയ്യുന്നു. അതിന്‌ കാഴ്ചശക്തി അഥവാ പ്രകാശം 
നല്‍കുന്നു. പൃഥ്വിയിലുള്ള ദേവത അതായത്‌ അപാന വായു 
വിന്റെ ശക്തി അത്‌ മനുഷ്യരുടെ ഉള്ളില്‍ വസിക്കുന്ന അപാന 
വായുവിന്‌ ആശ്രയം നല്‍കുന്നു. ഈ അപാനവായുവിന്റെ 
ശക്തി ഗുദും, ഗുപ്നേന്ദ്രിയങ്ങള്‍ ഇവയെ സഹായിക്കുകയും 
ഇവയുടെ ബാഹ്യമായ സ്ഥൂലാകാരത്തെ വഹിക്കുകയും 
ചെയ്യുന്നു. സ്വര്‍ഗ്ഗത്തിനും ഭൂമിക്കും ഇടക്കുള്ള ആകാശം 
തന്നെ സമാനവായുവിന്റെ ബാഹ്യസ്വരുപമാകുന്നു. അത്‌ ഈ 
ശരീരത്തിന്റെ ബാഹ്യങ്ങളായ അംഗപ്രത്യംഗങ്ങള്‍ക്കു വിശ്രമം 
നല്‍കി അവയെ പരരക്ഷിക്കുകയും ശരീരത്തിനുള്ളിലുള്ള 
സമാനവായുവിന്‌ അതില്‍ സഞ്ചരിക്കുന്നതിനു സാകര്യം 
കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ സഹായത്താല്‍ കര്‍ണ്ണ 
ങ്ങള്‍ക്കു ശ്രവിക്കുവാന്‍ കഴിയുന്നു. ആകാശത്തില്‍ ചരിച്ചു 
കൊണ്ടിരിക്കുന്ന വായുതന്നെ വ്യാനവായുവിന്റെ ബാഹ്യരൂപ 
മാകുന്നു. അത്‌ ഈ ശരീരത്തിന്റെ ബാഹ്യമായുള്ള അംഗ്രപ 
ത്യംഗങ്ങളെ പ്രവര്‍ത്തനസജ്ജമാക്കിത്തീര്‍ക്കുകയും ശാന്തി 
പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു; ഉള്ളിലെ വ്യാനവായുവിനെ 
നാഡികളില്‍ക്കൂടി നയിക്കുകയും ത്വഗിന്ദ്രിയത്തിന്‌ സ്പര്‍ശ 
നജ്ഞാനം ഉണ്ടാക്കുന്നതില്‍ സഹായിക്കുകയും ചെയ്യുന്നു. 


9. തേജോ ഹ വാ ഉദാനസ്തസ്മാദുപശാന്തതേജാഃ 
പുനര്‍ഭവ മിന്ദ്രിയൈര്‍മനസി സമ്പദ്ൃയമാനൈഃ. 


സൂര്യന്റെയും അഗ്നിയുടെയും ബാഹ്യമായ തേജസ്സ്‌ 
ഉഷ്ണത്വം, അതുതന്നെ ഉദാനവായുവിന്റെ ബാഹൃസ്വരൂപം. 
അതു ശരീരത്തിന്റെ ബാഹ്യമായുള്ള അംഗ്രപത്യംഗങ്ങളെ 
തണുപ്പിക്കുവാന്‍ അനുവദിക്കുന്നില്ല. കൂടാതെ ശരീരത്തിന്റെ 
ആന്തരികോഷ്മാവിനെ സ്ഥിരപ്പെടുത്തി നിര്‍ത്തുകയും ചെയ്യു 
ന്നു. ഒരുത്തന്റെ ശരീരത്തില്‍ നിന്നും ഉദാനവായു മാറിക്കഴി 
ഞ്ഞാല്‍ അവന്റെ ശരീരം ചൂടായിരിക്കുന്നില്ല. അതിനാല്‍ ശരീ 


P 


രത്തിന്‌ ചൂടില്ലാതായി അതില്‍ നിവസിക്കുന്ന ജീവാത്മാവ്‌ മന 
സ്സില്‍ വിലീനമായി ഇന്ദ്രിയങ്ങളെ ചേര്‍ത്തുകൊണ്ട്‌ ഉദാനവാ 
യുവിനോടുകൂടി മറ്റു ശരീരത്തിലേക്കു മാറിപ്പോകുന്നു. 


സംബന്ധം - ഇനി ആശ്വലായനന്റെ നാലാമത്തെ ചോദ്യ 
ത്തിലെ അതായത്‌ പ്രാണന്‍ ഒരു ശരീരത്തില്‍ നിന്നു പുറപ്പെട്ട്‌ 
മറ്റു ശരീരത്തിലോ ലോകത്തിലോ പ്രവേശിക്കുന്ന കാര്യം 


വീണ്ടും സ്പഷ്ടമാക്കുന്നു. 


10. യച്ചിത്തസ്തേനൈഷ പ്രാണമായാതി പ്രാണസ്തേ 
ജസാ യുക്തഃ സഹാത്മനാ യഥാസങ്കല്പിതം ലോകം 
നയതി. 


മരിക്കുന്ന സമയം ഈ ആത്മാവിന്‌ ഏതെല്ലാം സങ്കല്പ 
ങ്ങളുണ്ടാകുന്നുവോ അതിന്റെ മനസ്സ്‌ അന്തിമനിമിഷത്തില്‍ 
ഏതു ഭാവനകള്‍ ചിന്തിച്ചിരുന്നുവോ ആ സങ്കല്പത്തോടുകൂ 
ടിയ മനസ്സ്‌, ഇന്ദ്രിയങ്ങളെ കൂട്ടിക്കൊണ്ട്‌ മുഖ്യ പ്രാണനില്‍ 
സ്ഥിതിചെയ്യുന്നു. ആ മുഖ്യ പ്രാണന്‍ ഉദാനവായുവുമായി 
ച്ചേര്‍ന്ന്‌ തന്നോടൊത്ത്‌ മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നിച്ചുള്ള 
ജീവാത്മാവിനെ ആ അന്തിമ സങ്കല്പമനുസരിച്ച്‌ യഥായോഗ്യം 
ഭിന്ന ഭിന്ന ലോകങ്ങളിലോ അഥവാ യോനികളിലോ ആനയി 
ക്കുന്നു. അതിനാല്‍ തന്റെ മനസ്സില്‍ നിരന്തരം ഭഗവാനെ ചിന്തി 
ച്ചുകൊണ്ടിരിക്കുന്നത്‌ അത്യന്തം ഉചിതമായിരിക്കും. മറ്റു 
സങ്കല്പങ്ങള്‍ ഒന്നും വരുവാനനുവദിക്കരുത്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ ജീവിതം അല്പവും അനിത്യവുമാകുന്നു. അപ്രതീക്ഷി 
തമായി ഈ ശരീരത്തിന്റെ അന്ത്യം എപ്പോള്‍ സംഭവിക്കുമെന്ന്‌ 
എങ്ങനെ അറിയും? ആ സമയം ഭഗവത്ചിന്ത ഉണ്ടാകാതെ മറ്റു 
സങ്കല്പങ്ങള്‍ ആണുണ്ടാകുന്നതെങ്കില്‍ സാധാരണപോലെ 
എണ്‍പത്തിനാലുലക്ഷം യോനികളില്‍ അലഞ്ഞുതിരിയേണ്ട 


തായി വരുന്നു. 


സംബന്ധം - ഇനി പ്രാണവിഷയകമായ ജ്ഞാനത്തിന്റെ 
സാംസാരികവും പാരലാകികവുമായ ഫലത്തെ വിവരിക്കു 


ന്നു. 


11. യ ഏവം വിദ്വാന്‍ പ്രാണം വേദ ന ഹാസ്യ പ്രജാ 
ഹീയത്േതേ/ മൃതോ ഭവതി തദേഷ ശ്ലോകഃ 


ഏതെങ്കിലും വിദ്വാന്‍ ഇപ്രകാരം ഈ പ്രാണന്റെ രഹസ്യം 
മനസ്സിലാക്കുകയും പ്രാണന്റെ മഹത്വത്തെ ഗ്രഹിച്ച്‌ എല്ലാ പ്രകാ 
രങ്ങളിലും അതിനെ സുരക്ഷിതമാക്കി നിലനിര്‍ത്തുകയും 
അതിനെ ഒരിക്കലും അവഹേളിക്കാതിരിക്കുകയും ചെയ്യു 
ന്നുവോ അവന്റെ സന്താനപരമ്പര ഒരിക്കലും നശിച്ചുപോകു 
ന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ അവന്റെ വീര്യം അമോഘവും 
അത്ഭുതവും ശക്തിസമ്പന്നവുമാകുന്നു. അവന്‍ അതിന്റെ 
ആദ്ധ്യാത്മിക രഹസ്യത്തെ ഗ്രഹിച്ചിട്ടു തന്റെ ജീവിതത്തെ 
സാര്‍ത്ഥകമാക്കിത്തീര്‍ക്കുകയും ഒരു ക്ഷണംപോലും ഭഗവത്‌ 
ചിന്തകളാല്‍ ശൂന്യമാക്കാതിരിക്കയും ചെയ്യുന്നു. എങ്കില്‍ അന 
ന്തകാലത്തേയ്ക്കുമായി അമരനായിത്തീരുന്നു; അതായത്‌ ജന 
നമരണരൂപമാകുന്ന പ്രപഞ്ചത്തില്‍നിന്നും മുക്തനായിത്തീരു 


ന്നു. 


K 


12. ഉത്പത്തിമായതിം സ്ഥാനം വിഭുത്വം 
ചൈവ പഞ്ചധാ 


അദ്ധ്യാത്മം ചൈവ പ്രാണസ്യ വിജ്ഞായാമൃത 
മശ്നുതേ. 


വിജ്ഞായാമൃതമശ്നുത ഇതി. 


ഉപര്യുക്ത വിവേചനങ്ങളനുസരിച്ച്‌ യാതൊരു മനുഷ്യന്‍ 
പ്രാണന്റെ ഉത്ഭവത്തെ - അതായത്‌ ഇത്‌ എന്തില്‍നിന്ന്‌ 
എങ്ങനെ ഉണ്ടാകുന്നു എന്ന രഹസ്യത്തെ - ഗ്രഹിക്കുന്നുവോ 
ശരീരത്തില്‍ അതിന്റെ വ്യാപ്തിയെപ്പറ്റിയുള്ള ജ്ഞാനവും 
ഗ്രഹിക്കുന്നുവോ യാതൊരുത്തന്‍ പ്രാണന്റെ സ്ഥിതിയെ അതാ 
യത്‌ അകത്തും പുറത്തും എവിടെവിടെയെല്ലാം അതു വസി 
ക്കുന്നു എന്നുള്ള രഹസ്യത്തെ - അതിന്റെ ബാഹ്യവും ആന്ത 
രികവും ആയ - ആധിഭാതികവും ആദ്ധ്യാത്മികവുമായ 
അഞ്ചു രഹസ്യങ്ങളെ നന്നായി ഗ്രഹിക്കുന്നുവോ അവന്‍ അമ്ൃ 
തസ്വരൂപനായ പരമാനന്ദമയ പരബ്രഹ്മ പരമേശ്വരനെ പ്രാപി 
ക്കുകയും ആ ആനന്ദമയന്റെ സംയോഗസുഖത്തെ നിരന്തരം 
അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 


ചതുര്‍ത്ഥ പ്രശ്നം 


1. ആഥ ഹൈനം സരര്യായണീ ഗാര്‍ഗ്യഃ പ്രപച്ഛ ഭഗ 
വന്നേ തസ്മിന്‍ പുരുഷേ കാനി സ്വപന്തി കാന്യസ്മി 
ഞ്ജാഗ്രതി കതര ഏഷ ദേവഃ സ്വപ്നാന്‍പശ്യതി 
കസ്ൈതത്സുഖം ഭവതി കസ്മിന്നു സര്‍വേ സ്യ്പ 
ദിഷ്ഠിതാ ഭവന്തീതി. 


ഇവിടെ ഗാര്‍ഗ്യമുനി പിപ്പലാദനോട്‌ അഞ്ചുകാര്യങ്ങള്‍ 
ചോദിക്കുന്നു. 1. ഗാഡ്ദനിദ്രാസമയം ഈ മനുഷ്യശരീരത്തില്‍ 
അധിവസിക്കുന്ന മുന്‍പറഞ്ഞ ദേവതകളില്‍ ആരെല്ലാം ഉറ 
ങ്ങുന്നു? 2. ആരെല്ലാം ഉണര്‍ന്നിരിക്കുന്നു? 3. സ്വപ്നാവസ്ഥ 
യില്‍ ഇവരില്‍ ഏതുദേവത സ്വപ്നസംഭവങ്ങള്‍ കണ്ടുകൊണ്ടി 
രിക്കുന്നു? 4. നിദ്രാവസ്ഥയിലെ സുഖാനുഭവം ആര്‍ക്കുണ്ടാ 
കുന്നു? 5. ഈ എല്ലാ ദേവതകളും സര്‍വ്വഭാവത്തോടുംകൂടി 
എന്തില്‍ സ്ഥിതിചെയ്യുന്നു? അതായത്‌ ആരെ ആശ്രയിച്ചിരി 
ക്കുന്നു? ഇങ്ങനെ ഗാര്‍ഗ്യമുനി ജീവാത്മാവിന്റേയും പരമാത്മാ 
വിന്റേയും പൂര്‍ണ്ണമായ തത്വങ്ങള്‍ ചോദിച്ചിരിക്കുന്നു. 


2. തസ്മൈ സ ഹോവാച യഥാ ഗാര്‍ഗ്യ മരീചയോ 
ര്‍ക്കസ്യാസ്തം ഗച്ഛതഃ സര്‍വാ ഏതസ്മിംസ്തേജോ 
മണ്ഡല ഏകീഭവന്തി. താഃ പുനഃ പുനരുദയതഃ പ്രച 
രന്ത്യേ വം ഹ വൈ തത്സർവം പരേ ദേവേ മനസ്യേ 
കീഭവതി. തേന തര്‍ഹ്യേഷ പുരുഷോ ന ശൃണോതി 
ന പശ്യതി ന ജി്ഘതി ന രസയതേ ന സ്പൃശതേ 
നാഭിവദതേ നാദത്തേ നാനന്ദയതേ ന വിസൃജതേ 
നേയായതേ സ്വപിതിത്യാചക്ഷതേ. 


ഈ മന്ത്രത്തില്‍ പിപ്പലാദമഹര്‍ഷി ഗാര്‍ഗ്യന്റെ ആദ്യപ്രശ്ന 
ത്തിന്‌ ഇപ്രകാരം മറുപടി പറഞ്ഞു - “ഗാര്‍ഗ്യാ, സൂര്യന്‍ അസ്ത 
മിക്കുമ്പോള്‍ ആ സമയം എല്ലാ ഭാഗങ്ങളിലേയ്ക്കും വ്യാപി 


2 


ച്ചുകിടന്നിരുന്ന പ്രകാശ കിരണങ്ങള്‍ എപ്രകാരം ആ പ്രകാശ 
പുഞ്ജത്തില്‍ ലയിച്ച്‌ ഒന്നായിത്തീരുന്നുവോ തികച്ചും അതേ 
രീതിയില്‍ത്തന്നെ ഗാഡഃനിദ്രാസമയത്ത്‌ നിന്റെ ചോദ്യപ്രകാര 
മുള്ള എല്ലാ ദേവതകളും, എല്ലാ ഇന്ദ്രിയങ്ങളും, അവയിലെ 
സര്‍വ്വശ്രേഷ്ഠമായ വനരൂപദേവതയും അതില്‍ വിലീനമായി 
ത്രദൂപമായിത്തീരുന്നു. അതിനാല്‍ ആ സമയം ഈ ജീവാ 
ത്മാവ്‌ ശ്രവിക്കുന്നില്ല, കാണുന്നില്ല, (ഘാണിക്കുന്നില്ല, സ്വദി 
ക്കുന്നില്ല, ശ്വസിക്കുന്നില്ല, സ്പര്‍ശിക്കുന്നില്ല, സംസാരിക്കുന്നി 
ല്ല, ഗ്രഹിക്കുന്നില്ല, ചലിക്കുന്നില്ല. മലമൂത്രവിസര്‍ജ്ജനം നട 


ത്തുന്നില്ല, മൈഥുനസുഖം അനുഭവിക്കുന്നില്ല. അതായത്‌ ആ 
സമയം പത്തിന്ദ്രിയങ്ങളുടേയും പ്രവര്‍ത്തനങ്ങള്‍ സര്‍വ്വഥാ 

നിലച്ചിരിക്കും. ഈ സമയം ഈ പുരുഷന്‍ മാത്രം ഉറങ്ങുന്നു 

എന്നു സാധാരണ ആളുകള്‍ പറയുന്നു. സൂര്യോദയത്തില്‍ കിര 
ണങ്ങള്‍ വീണ്ടും എല്ലാ ഭാഗങ്ങളിലേയ്ക്കും വ്യാപിക്കുന്നതു 

പോലെ തന്നെ അവന്‍ ഉണര്‍ന്നുകഴിഞ്ഞാല്‍ പിന്നീട്‌ എല്ലാ 

ഇന്ദ്രിയങ്ങളും മനസ്സില്‍നിന്നും വേര്‍പെട്ട്‌ അതാതുകളുടെ 

കര്‍മ്മങ്ങളില്‍ വ്യാപൃതരായിത്തീരുന്നു. 


സംബന്ധം - ഇനി ഗാര്‍ഗ്യന്റെ പ്രശ്നത്തിനു സംക്ഷേപമായി 
ഉത്തരംകൊടുത്തിട്ട്‌ രണ്ടു മന്ത്രങ്ങള്‍ വഴി എല്ലാ ഇന്ദ്രിയങ്ങളും 
ലയിക്കുന്നതിനുമേല്‍ മനസ്സിന്റെ സ്ഥിതി എന്തായിത്തീരുന്നു 
എന്നു വിവരിക്കുന്നു. 


3. പ്രാണാഗ്നയ ഏവൈതസ്മിന്‍പുരേ ജാഗ്രതി. ഗാര്‍ഹ 
പത്യോ ഹ വാ ഏഷോ/ പാനോ വ്യാനോഴ/ ന്വാഹാര്യ 
പചനോ യദ്ഗാര്‍ഹപത്യാത്‌ പ്രണീയതേ പ്രണയനാ 
ദാഹ വനീയഃ പ്രാണ. 


ആ സമയം ഈ മനുഷ്യശരീരമാകുന്ന നഗരത്തില്‍ അഞ്ചു 
പ്രാണരൂപങ്ങളായ അഗ്നികള്‍ ഉണര്‍ന്നിരിക്കുന്നു. ഇത്‌ 
ഗാര്‍ഗ്യന്റെ രണ്ടാമത്തെ പ്രശ്നത്തിന്റെ സംക്ഷേപമായ ഉത്ത 
രമാണ്‌. ഇവിടെ നിദ്രയ്ക്കു യജ്ഞരൂപം നല്‍കുന്നതിന്‌ പഞ്ച 
പ്രാണങ്ങളെ അഗ്നി രൂപത്തില്‍ വിശേഷിപ്പിച്ചിരിക്കുന്നു. 
യജ്ഞത്തില്‍ അഗ്നിയ്ക്ക്‌ പ്രാധാന്യം കല്പിച്ചിരിക്കുന്നു; അതി 
നാല്‍ ഇവിടെ സംക്ഷേപമായി പ്രാണമാത്രയെ അഗ്നിയുടെ നാമ 
ത്തില്‍ പറയുന്നു. എന്നാല്‍ മുമ്പോട്ട്‌ ഈ യജ്ഞത്തിന്റെ രൂപ 
കത്തില്‍ ഏതു പ്രാണവൃത്തിയെ ഏതിന്റെ സ്ഥാനത്തില്‍ വിഭാ 
വനം ചെയ്യണമെന്നതിനെ സ്പഷ്ടമാക്കുന്നു. ശരീരത്തില്‍ 
യാതൊന്ന്‌ പ്രാണന്റെ അപാന വൃത്തിയാകുന്നുവോ, ഇതുതന്നെ 
ആ യജ്ഞത്തിന്റെ “ഗാര്‍ഹപത്യാഗ്നി എന്നു തോന്നുന്നു. 
വ്യാനന്‍ ദക്ഷിണാഗ്നിയാകുന്നു. ഗാര്‍ഹപത്യാഗ്നിരൂപമായ 
അപാനനില്‍നിന്നും പ്രാണന്‍ ഉണരുന്നു. ഈ കാരണത്താല്‍ 
മുഖ്യപ്രാണന്‍തന്നെ ഈ യജ്ഞത്തിന്റെ കല്പനയില്‍ ആഹ 
വനീയാഗ്നിയാകുന്നത്‌. എന്തുകൊണ്ടെന്നാല്‍ യജ്ഞത്തില്‍ 
ആഹവനിയാഗ്നി ഗാര്‍ഹ്യപത്യത്തില്‍നിന്നും ഉയര്‍ത്തിക്കൊ 
ണ്ടുവരുന്നു. ആദ്യത്തെ മുന്നാം പ്രശ്നത്തിന്റെ വിശദീകരണ 
ത്തിലും പ്രാണന്റെ അന്നരൂപാഹുതി അതില്‍ ഹവനം ചെയ്യ 
പ്പെടുന്നു, ഈ വ്യുല്പത്തിവഴിയായി ആഹവനീയാഗ്നിതന്നെ 
എന്നു പറയുന്നു. 


4. യദുച്ഛ്വാസനിശ്ഗാസാവേതാവാഹുതീതി സമം നയതീ 
സസമാന. മനോ ഹവാഖ യജമാനഃ. ഇഷ്ടഫലമേവോ 
ദാന. സ ഏനം യജാനമഹരഹര്‍ ബ്രഹ്മ ഗമയതി, 


യാതൊന്ന്‌ മുഖ്യപ്രാണന്റെ ശ്വാസോച്ഛ്യാസരൂപത്തില്‍ ന 
രത്തിനു വെളിയില്‍ പോവുകയും ഉള്ളിലേയ്ക്കു മടങ്ങിവരു 
കുയും ചെയ്യുന്നുവോ അതുതന്നെ ഈ യജ്ഞത്തില്‍ ആഹു 
തിയായി വീഴുന്നു. ഈ ആഹുതികള്‍ വഴി യാതൊരു പോഷ 
കതത്വങ്ങള്‍ ശരീരത്തിലേയ്ക്കു പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കു 
ന്നുവോ അവ തന്നെ ഹോമദ്രവ്യമാകുന്നു. ആ ഹോമദ്രവ്യത്തെ 
ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യാനുസരണം സമ 
ഭാവത്തില്‍ എത്തിക്കുന്നതിനുള്ള ചുമതല സാമാന്യവായുവി 
ന്റേതാണ്‌. അതിനാല്‍ അതിനെ സമാനവായു എന്നു പറയു 
ന്നു. അതുതന്നെ ഈ രൂപകത്തില്‍ “ഹോതാ” - ഹവനം നട 
ത്തുന്ന ജത്വിക്ക്‌ - ആകുന്നു. അഗ്നിരൂപനായിരുന്നിട്ടും ആഹു 
തികള്‍ എത്തിക്കുന്ന കൃത്യം നിര്‍വ്വഹിക്കുന്നതിനാല്‍ ഇതിനെ 
“ഹോതാ” വെന്നു വിളിക്കുന്നു. ആദ്യം പറയപ്പെട്ട മനസ്സു തന്നെ 
യജമാനനും ഉദാനവായുതന്നെ ആ യജമാനന്റെ അഭീഷ്ടഫ 
ലവും ആകുന്നു; എന്തുകൊണ്ടെന്നാല്‍, എപ്രകാരം ഹോമം 
നടത്തുന്ന യജമാനനെ അതിന്റെ അഭീഷ്ടഫലം തന്നിലേക്കാ 
കര്‍ഷിച്ച്‌ കര്‍മ്മഫലം അനുഭവിക്കുന്നതിനു കര്‍മ്മാനുസൃത 
മായി സ്വര്‍ഗ്ഗാദി ലോകങ്ങളിലേയ്ക്കു കൊണ്ടുപോകുന്നുവോ 
അത്േതേപ്രകാരം തന്നെ ഈ ഉദാനവായു മനസ്സിനെ ദിവസം 
തോറും നിദ്രാസമയത്ത്‌ അതിന്റെ കര്‍മ്മഫലത്തിന്റെ ഭോഗ 
സ്വരൂപമായ ബ്രഹ്മലോകത്തില്‍ പരമാത്മാവിന്റെ നിവാസസ്ഥാ 
നരൂപമായ ഹൃദയ ഗുഹയിലേയക്കു കൂട്ടിക്കൊണ്ടു പോകു 
ന്നു. അവിടെ ഈ മനസ്സുവഴി ജീവാത്മാവും നിദ്രാജനിതമായ 
വിശ്രമസുഖം അനുഭവിക്കുന്നു; എന്തെന്നാല്‍ ജീവാത്മാവിന്റെ 
നിവാസസ്ഥാനവും അതുതന്നെയാകുന്നു. ഇവിടെ “(ബ്രഹ്മ ഗമ 
യതി' എന്നതുകൊണ്ട്‌ നിദ്രാജനിതമായ സുഖം ്രഹ്മപ്രാപ്തി 
കൊണ്ടുണ്ടാകുന്ന സുഖത്തിന്റെ യാതൊരംശത്തിലും തുലനം 
ചെയ്യുവാന്‍ കഴിയുമെന്നു മനസ്സിലാക്കരുത്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ ഇതാകട്ടെ താമസസുഖമാണ്‌. എന്നാല്‍ പരബ്രഹ്മപര 
മേശ്വരന്റെ പ്രാപ്തികൊണ്ടുണ്ടാകുന്ന സുഖം മൂന്നു ഗുണ 
ങ്ങള്‍ക്കും അതീതമാകുന്നു. 


സംബന്ധം - ഇനി മൂന്നാമത്തെ പ്രശ്നത്തിന്റെ ഉത്തരം. 


5. അത്രൈഷ ദേവഃ സ്വപ്നേ മഹിമാനമനുഭവതി. യദ്‌ 
ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവാര്‍ത്ഥമ 
നുശൃണോതി. ദേശദിഗന്തരൈശ്ച പ്രത്യനുഭൂതം പുനഃ 
പുനഃ പ്രത്യനുഭവതി ദൃഷ്ടം ചാദൃഷ്ടം ച ശ്രുതം 
ചാശ്രുതം ചാനുഭൂതം ചാനനുഭൂതം ച സച്ചാസച്ച 
സര്‍വ്വം പശ്യതി സര്‍വ്വഃ പശ്യതി. 


ഏതു ദേവത സ്വപ്നത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു 
എന്നുള്ള ഗാര്‍ഗ്യമുനിയുടെ മൂന്നാമത്തെ ചോദ്യത്തിന്‌ പിപ്പ 
ലാദന്‍ ഇപ്രകാരം മറുപടി പറഞ്ഞു. 


ഈ സ്വപ്നാവസ്ഥയില്‍ ജീവാത്മാവുതന്നെ മനസ്സും 
സൂക്ഷിമേന്ദ്രിയങ്ങളും വഴി തന്റെ വിഭൂതികളെ അനുഭവിക്കു 
ന്നു. ഇതിനു മുന്‍പ്‌ അങ്ങിങ്ങു കണ്ടതും കേട്ടതും അനുഭവി 
ച്ചതുമെല്ലാം തന്നെ സ്വപ്നത്തില്‍ കുടെക്കുടെ കാണുകയും 
കേള്‍ക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ 
ജാഗ്രദവസ്ഥയില്‍ അവന്‍ എപ്രകാരം ഏതു രീതിയില്‍ ഏതു 
സ്ഥലത്ത്‌ ഏതുസംഭവത്തെ കാണുകയോ കേള്‍ക്കുകയോ 


N 


അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ അതേപ്രകാരം തന്നെ 
അതു സ്വപ്നത്തിലും അനുഭവിക്കണം എന്നു നിയമമൊന്നു 
മില്ല. എങ്കിലും സ്വപ്നത്തില്‍ ജാഗ്രദവസ്ഥയിലെ ഏതെങ്കിലും 
സംഭവത്തിന്റെ ഏതെങ്കിലും അംശം മറ്റേതെങ്കിലും സംഭവ 
ത്തിന്റെ അംശവുമായിച്ചേര്‍ന്ന്‌ ഒരു പുതിയ രൂപത്തില്‍ അനു 
ഭവപ്പെടുന്നു. അതിനാല്‍ സ്വപ്നകാലത്തില്‍ കണ്ടതും കാണാ 
ത്തതും കാണുന്നു. കേട്ടതും കേള്‍ക്കാത്തതും കേള്‍ക്കുന്നു, 
അനുഭവിച്ചതും അനുഭവിക്കാത്തതും അനുഭവിക്കുന്നു എന്നു 
പറയപ്പെടുന്നു. ഉള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളെയും 
സ്വപ്നത്തില്‍ ദര്‍ശിക്കുന്നു. ഇപ്രകാരം സ്വപ്നത്തില്‍ വിചി 
ത്രരീതിയില്‍ സംഭവങ്ങളെ കൂടെക്കൂടെ അനുഭവിച്ചുകൊണ്ടി 
രിക്കുകയും സ്വയം തന്നെ എല്ലാമായിട്ട്‌ കാണുകയും ചെയ്യു 
ന്നു. ആ സമയം ജീവാത്മാവിനെ കൂടാതെ മറ്റൊന്നുമുണ്ടായി 
രിക്കുന്നില്ല. 


6. സ യദാ തേജസാഭിഭൂതോ ഭവത്യത്രൈഷ ദേവഃ 
സ്വപ്നാന്ന പശ്ൃയത്യഥ തദൈതസ്മിന്‍ശരീര 
ഏതത്സുഖം ഭവതി. 


ഗാര്‍ഗ്യമുനി നാലാമത്തെ ചോദ്യം ഇപ്രകാരം ചോദിക്കു 
ന്നു. “നിദ്രയില്‍ സുഖത്തിന്റെ അനുഭവം ആര്‍ക്കുണ്ടാകുന്നു?” 
അതിനു പിപ്പലാദന്‍ മറുപടി പറയുന്നു - നിദ്രാസമയത്ത്‌ ഈ 
മനസ്സ്‌ ഉദാനവായുവിന്നധീനമായി ഭവിക്കുമ്പോള്‍ അതായത്‌. 
ഉദാനവായു ഈ മനസ്സിനെ ജീവാത്മാവിന്റെ വാസസ്ഥാനമായ 
ഹൃദയത്തില്‍ എത്തിച്ച്‌ മോഹവിവശമാക്കുമ്പോള്‍, ആ നിദ്രാ 
വസ്ഥയില്‍ ജീവാത്മാവ്‌ മനസ്സു വഴിയായുള്ള സ്വപ്നസം 
ഭവങ്ങളെ കാണുന്നില്ല. ആ സമയം നിദ്രാജനിതമായ സുഖാ 
നുഭവം ജീവാത്മാവിനു തന്നെ ഉണ്ടാകുന്നു. ഈ ശരീരത്തില്‍ 
സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്‌ പ്രത്യേകാവസ്ഥയില്‍ 
പ്രകൃതിസ്ഥപുരുഷന്‍ - ജീവാത്മാവുതന്നെയാകുന്നു. 


7. സ യഥാ സോമ്യ വയാംസി വാസോവൃക്ഷം സം 
പ്രതിഷ്ഠന്തേ ഏവം ഹ വൈ തത്‌ സര്‍വം പര ആത്മ 
നിസംപ്രതിഷ്ഠതേ. 


ഗാര്‍ഗ്യമുനിയുടെ അഞ്ചാമത്തെ ചോദ്യം - “ഈ മനസ്സ്‌, 
ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍, പ്രാണന്‍ - എല്ലാം എന്തില്‍ സ്ഥിതിചെ 
യ്യുന്നു? ആരെ ആശ്രയിച്ചിരിക്കുന്നു.” അതിന്‌ ഇപ്രകാരം 
മഹര്‍ഷി മറുപടി പറയുന്നു. 


പ്രിയപ്പെട്ട ഗാര്‍ഗ്യ, ആകാശത്തില്‍ പറന്നു സഞ്ചരിക്കുന്ന 
പക്ഷിഗണങ്ങള്‍ സായംകാലം മടങ്ങി തങ്ങളുടെ നിവാസസ്ഥാ 
നത്തു സുഖമായി ചേക്കേറുന്നതുപോലെ, പൃഥ്വിമുതല്‍ 
പ്രാണന്‍വരെയുള്ള തത്വങ്ങളത്രയും പരബ്രഹ്മപുരുഷോത്തമ 
നില്‍ - അഖിലത്തിന്റേയും ആത്മാവായിട്ടുള്ളതില്‍ - ആശ്രയം 
തേടുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഇവയെല്ലാത്തിന്റേയും ഏക 
മായ ആശ്രയം അദ്ദേഹം തന്നെയാകുന്നു. 


8. പൃഥിവീ ച പൃഥിവീമാത്രാ ചാപശ്ചാപോമാത്രാ ച 
തേജശ്ച തേജോമാത്രാ ച വായുശ്ച വായു മാത്രാ 
ചാകാശ ശ്ചാകാശമാത്രാ ച ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച 
ശ്രോത്രം ച ശ്രോതവ്യം ച ഘ്റാണം ച ഘ്റാതവ്യം 
ച രസശ്ച രസയിതവ്യം ച ത്വക്ച സ്പര്‍ശയിതവ്യം 


ച വാക്ച വക്തവ്യം ച ഹസ്ത ചാദാതവ്യം a 
സ്ഥശ്ചാനന്ദയിതവ്യം ച ചയൂശ്ചവ വിസര്‍ജ്ജയിതവ്യം 
ച പാദൌ ച ഗന്തവ്യം ച മനശ്ചമന്തവ്യം ച ബുദ്ധിശ്ച 
ബോദ്ധവ്യം ചാഹങ്കാരശ്ചാഹം കര്‍ത്തവ്യം ച ചിത്തം 
ച ചേതയിതവ്യം ച തേജശ്ച വിദ്യോതയിതവ്യം ച 
പ്രാണശ്ച വിധാരയിതവ്യം ച. 


സ്ഥൂലസൂക്ഷ്മ പഞ്ച മഹാഭുതങ്ങള്‍, പത്തിന്ദ്രിയങ്ങളും 
അവയുടെ വിഷയങ്ങളും, നാലു പ്രകാരത്തിലുള്ള അന്തഃകര 
ണങ്ങളും അവയുടെ വിഷയങ്ങളും അതുപോലെ അഞ്ചുതര 
ത്തില്‍പ്പെട്ട പ്രാണവായുക്കള്‍ ഇവയെല്ലാം പരമാത്മാവിനെ 
ആശ്രയിച്ചിരിക്കുന്നു. സ്ഥൂലമായ പൃഥ്വിയും അതിന്റെ കാര 
ണമായ ഗന്ധവും, സ്ഥൂലജലതത്വവും അതിന്റെ കാരണമായ 
രസമാത്രയും, സ്ഥൂലതേജസ്തത്വവും അതിന്റെ കാരണമായ 
രൂപവും, സ്ഥൂലവായു തത്വവും അതിന്റെ കാരണമായ 
സ്പര്‍ശനവും, സ്ഥൂലാകാശവും അതിന്റെ കാരണമായ ശബ്ദ 
വും, ഇപ്രകാരം തങ്ങളുടെ കാരണസഹിതമായ പഞ്ചഭൂതങ്ങ 
ളും, നേത്രേന്ദ്രിയവും അതുവഴിയായി കാണപ്പെടുന്ന വസ്തു 
ക്കളും, ശ്രോത്ര്രേ്ദിയവും അതുവഴി ആസ്വദിക്കപ്പെടുന്ന 
പുളിപ്പും മധുരവും ആയ എല്ലാ രസങ്ങളും, ത്വഗിന്ദ്രിയവും 
അതുവഴി സ്പര്‍ശിക്കപ്പെടുന്ന എല്ലാ പദാര്‍ത്ഥങ്ങളും, വാഗി 
ന്രിയവും അതുവഴിയായി ഉച്ചരിക്കപ്പെടുന്ന എല്ലാ ശബ്ദവും, 
രണ്ടുകരങ്ങളും അതുവഴി പിടിക്കപ്പെടുന്ന എല്ലാ വസ്തുക്ക 
ളും, രണ്ടുപാദങ്ങളും അതിന്റെ പ്രാപ്യസ്ഥാനങ്ങളും. ഗുപ്തേ 
ന്രിയങ്ങളും മൈഥുനസുഖവും, ഗുദേന്ദ്രിയവും അതുവഴി 
വിസര്‍ജ്ജിക്കപ്പെടുന്ന മലവും, മനസ്സും അതുവഴി മനനം 
ചെയ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും, ബുദ്ധിയും അതുവഴി 
ഗ്രഹിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളും, അഹങ്കാരവും അതിന്റെ 
വിഷയങ്ങളും, ചിത്തവും അതുവഴി ചന്തിക്കപ്പെടുന്ന എല്ലാ 
സംഗതികളും, പ്രഭാവവും അതില്‍ നിന്നു പ്രഭാവിതമാകുന്ന 
വസ്തുക്കളും ഇങ്ങനെ പഞ്ചവ്യത്തികളോടു കൂടിയ 
പ്രാണനും അതുവഴിയായ ജീവന്‍ പകര്‍ന്നു വഹിക്കപ്പെട്ടു 
കൊണ്ടിരിക്കുന്ന എല്ലാ ശരീരങ്ങളും എല്ലാം ഇതിന്റെ കാരണ 
ഭൂതനായ പരമേശ്വനെത്തന്നെ ആശ്രയിച്ചിരിക്കുന്നു. 


9. ഏഷ ഹി ദ്രഷ്ടാ സ്പ്രഷ്ടാ ശ്രോതാ ്ഘാതാ രസ 
യിതാ മന്താ ബോദ്ധാ കര്‍ത്താ വിജ്ഞാനാത്മാ 
പുരുഷഃ സപരേ /ക്ധര ആത്മനി സംപ്രതിഷ്ഠതേ. 


കാണുന്നതും സ്പര്‍ശിക്കുന്നതും ശ്രവിക്കുന്നതും 
ഘ്റാണിക്കുന്നതും മനനം ചെയ്യുന്നതും ഗ്രഹിക്കുന്നതുമായ 
എല്ലാ സമ്പൂര്‍ണ്ണേന്്രിയങ്ങളും, മനസ്സ്‌ വഴിയായി സമസ്ത 
കര്‍മ്മങ്ങളും ചെയ്യുന്ന വിജ്ഞാനസ്വരൂപപുരുഷന്‍ - ജീവാ 
ത്മാവ്‌ - ആകുന്നു. ഈ പരമ അവിനാശിയും അഖിലത്തി 
ന്റേയും ആത്മാവുമായ പരവ്രഹ്മുപുരുഷോത്തമന്‍ തന്നെ 
എല്ലാത്തിലും സ്ഥിതിചെയ്യുന്നു. അദ്ദേഹത്തെ പ്രാപിക്കുന്നതി 
നോടുകൂടി വാസ്തവികമായ ശാന്തി ലഭിക്കുന്നു; അതിനാല്‍ 
ഇതിന്റെയും പരമമായ ആശ്രയം ആ പരമേശ്വരന്‍ തന്നെയാ 
കുന്നു. 


10. പരമേവാക്ഷരം പ്രതിപദ്യതേ സയോ ഹ വൈതദ 
ച്ചായമശരീരമലോഹിതം ശുധരഭമക്ഷരം വേദയതേ 


യസ്തു സോമ്യ. സ സര്‍വ്വജ്ഞഃ സര്‍വ്വേോ ഭവതി. 
തദേഷ ശ്ലോകഃ. 


യാതൊരുത്തന്‍ ഛായാരഹിതനും ചുവപ്പും മഞ്ഞയും 
ആയുള്ള എല്ലാ വര്‍ണ്ണങ്ങളില്‍ നിന്നും രഹിതനും ആയ വിശു 
ദ്ധനും അവിനാശിയുമായ പരമേശ്വരനെ അറിയുന്നുവോ; 
അവന്‍ ആ പരമാക്ഷര പരമത്മാവിനെത്തന്നെ പ്രാപിക്കുന്നു. 
ഇതില്‍ അല്പംപോലും സംശയത്തിനവകാശമില്ല. ഹേ 
സോമ്യ, യാതൊരുത്തന്‍ ഇങ്ങനെയാകുന്നുവോ അതായത്‌ 
ആരെങ്കിലും ആ പരബ്രഹ്മ പരമേശ്വരനെ പ്രാപിക്കുന്നുവോ 
അവന്‍ സര്‍വ്വജ്ഞനും സര്‍വ്വരൂപനും ആയിത്തീരുന്നു. 
അടുത്ത മന്ത്രം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതാകുന്നു. 


11. വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സര്‍വ്വൈഃ 
പ്രാണാ ഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര. 
തദക്ഷരം വേദയതേ യസ്തു സോമ്യ 


സ സര്‍വ്വജ്ഞസ്സര്‍വ്വമേവാവിവേശേതി. 


അഖിലത്തിന്റേയും പരമകാരണനായ പരമേശ്വരനില്‍ 
സമസ്ത പ്രാണനും പഞ്ചമഹാഭൂതങ്ങളും സമസ്തേന്ദ്രിയങ്ങ 
ളോടും അന്തഃകരണങ്ങളോടും കൂടിയ ജീവാത്മാവും എല്ലാം 
ആശ്രയം പ്രാപിക്കുന്നു. ആ പരമാക്ഷരമായ അവിനാശിപര 
മാത്മാവിനെ യാതൊരുത്തന്‍ തിരിച്ചറിയുന്നുവോ അവന്‍ 
സര്‍വ്വജ്ഞനാകുന്നു, അതുപോലെ സര്‍വ്വരൂപനായ പരമേശ്വ 
രനില്‍ പ്രവിഷ്ടനായിത്തീരുന്നു. ഇപ്രകാരം ഈ ചതുര്‍ത്ഥ 
പ്രശ്നം സമാപിച്ചിരിക്കുന്നു. 


പഞ്ചമപ്രശ്നം 


1. അഥ ഹൈനം ശൈബ്യഃ സതൃകാമഃ പ്ര്പച്ഛ. 
സയോഹവൈ തദ്ഭഗവന്മനുഷ്യേഷു ്രായണാന്ത 


മോങ്കാരമഭിധ്യായീത. തകമം വാവ സ തേന ലോകം 
ജയതീതി. 


ഈ മന്ത്രത്തില്‍ ഓംകാരത്തിന്റെ ഉപാസനയെ സംബ 
ന്ധിച്ച്‌ സത്യകാമന്‍ ചോദ്യം ചെയ്യുന്നു. യാതൊരു മനുഷ്യന്‍ 
ആജീവനാന്തം ഓംകാരത്തെ ശരിയായ രീതിയില്‍ ഉപാസിക്കു 
കയും അവന്‍ ആ ഉപാസനവഴി ഏതു ലോകവും പ്രാപിക്കു 
വാന്‍ കഴിയുകയും അവന്‍ എന്തു ഫലാകിട്ടുകയും ചെയ്യു 
മെന്നുള്ളതില്‍ അവന്‍ ജിജ്ഞാസുവായിരിക്കും. 


2. തസ്മൈ സ ഹോവാച ഏതദ്വൈെ സത്യകാമ പരം 
ച ചാപരം ബ്രഹ്മ യദോങ്കാരഃ. തസ്മാദ്വിദ്വാനേതേ 
നൈവായതനേനൈകതര മന്വേതി. 


ഇതിന്റെ ഉത്തരമായി മഹര്‍ഷി പിപ്പലാദന്‍ “ഓം” എന്ന 
അക്ഷരത്തെ അതിന്റെ ലക്ഷ്യഭൂതമായ പുരുഷോത്തമനോടു 
കൂടി ഏകീകരിച്ചുകൊണ്ടു പറയുന്നു - സത്യകാമ, ഈ “ഓം” 
ഉണ്ടല്ലൊ, അത്‌ തന്റെ ലക്ഷ്യഭൂതമായ പരബ്രഹ്മ പരമേശ്വരനില്‍ 
നിന്നും ഭിന്നമാകുന്നില്ല. അതിനാല്‍ ഇതുതന്നെ പര്രഹ്മവും 
ആ പരബ്രഹ്മത്തില്‍നിന്നും പ്രകടമാകുന്ന വിരാട്ഡ്‌ രൂപവും 


ആകുന്നു; അപരബ്രഹ്മമാകുന്നു. ഈ ഒരേ le 
ജപം, സ്മരണം, ചിന്തനം ഇവകൊണ്ടു മാത്രം തങ്ങളുടെ അഭീ 
ഷ്ടസിദ്ധിയെ ആഗ്രഹിക്കുന്ന വിജ്ഞാനസമ്പന്നന്മാരായ മനു 
ഷ്യര്‍ അദ്ദേഹത്തെ പ്രാപിക്കുന്നു. അതായത്‌ യാതൊരുത്തന്‍ 
പരമേശ്വരന്റെ വിരാട്‌ സ്വരൂപത്തെ, ഈ ജഗത്തിന്റെ ഐശ്വ 
ര്യമയമായ ഏതെങ്കിലും അംഗത്തെ പ്രാപിക്കുന്നതിനുള്ള ഇച്ഛ 
യോടുകൂടി ഓംകാരത്തെ, ഉപാസിക്കുന്നുവോ അവന്‍ സ്വന്തം 
ഭാവനയ്ക്കനുസരണമായി വിരാട്‌ സ്വരൂപമായ പരമേശ്വരന്റെ 
ഏതെങ്കിലും അംഗത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. യാതൊ 
രുത്തന്‍ ഇതിന്റെ അന്തര്യാമിയും ആത്മാവുമായ പൂര്‍ണ്ണ്രഹ്മ 
പുരുഷോത്തമനെ പ്രാപിക്കുന്നതിനു നിഷ്ക്കാമഭാവത്തോടു 
കൂടി ഉപാസന നടത്തുന്നുവോ അവന്‍ പരബ്രഹ്മ പുരുഷോ 
ത്തമനെ പ്രാപിക്കുന്നു. 


3. സ യദ്യേകമാത്രഭിധ്യായീത സ തേനൈവ സംവേ 
ദിദിതസ്തൂര്‍ണ്ണമേവ ജഗത്യാമഭിസംപദ്യതേ, തമൃചോ 
മനുഷ്യലോകമുപനയന്തേ സ തത്ര തപസാ ബ്രഹ്മച 
ര്യേണ ശ്രദ്ധയാ സമ്പന്നോ മഹിമാനമനുഭവതി. 


ഓംകാരത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്‍ 
വിരാട്‌ പരമേശ്വരന്റെ ഭൂഃ, ഭുവഃ, സ്വഃ ഈ മൂന്നുരുപങ്ങ 
ളില്‍നിന്നും ഭൂലോകത്തിന്റെ ഐശ്വര്യത്തില്‍ ആസക്തനായിട്ട്‌ 
അതിന്റെ പ്രാപ്തിക്കായി ഓംകാരത്തെ ഉപാസിക്കുന്നു എങ്കില്‍ 
മരണാനന്തരം അവന്‍ തന്റെ പ്രാപണീയമായ ഐശ്വര്യത്താല്‍ 
പ്രേരിതനായി തല്‍ക്കാലം ഭൂലോകത്തില്‍ വന്നുചേരുന്നു. 
ഓംകാരത്തിന്റെ ആദ്യമാത്ര ജഗ്വേദസ്വരൂപമാകുന്നു. അതിനു 
ഭൂലോകവുമായി ബന്ധമുണ്ട്‌. അതിനാല്‍ അതിന്റെ ചിന്ത 
കള്‍കൊണ്ടു സാധകന്‍ ജഗ്വേദമന്ത്രങ്ങള്‍ വീണ്ടും മനുഷ്യശ 
രീരത്തില്‍ പ്രവേശിപ്പിക്കുവാന്‍ കഴിയുന്നു. അവന്‍ ആ പുതിയ 
മനുഷ്യജന്മത്തില്‍ തപം, ബ്രഹ്മചര്യം, ഭക്തിസമ്പന്നമായ ഉത്ത 
മാചാരണങ്ങള്‍ ഇവയോടുകൂടിയ ശ്രേഷ്ഠമനുഷ്യനായി അത്ഭു 
തകരമായ ഐശ്വര്യങ്ങളെ അനുഭവിക്കുന്നു. അവനു നീചയോ 
നികളില്‍ അലയേണ്ടതായി വരുന്നില്ല. അവന്‍ മരണാനന്തരം 
മനുഷ്യനായി വീണ്ടും ശുഭകര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്നതില്‍ 
സമര്‍ത്ഥനായിത്തീരുകയും അവിടെ നാനാപ്രകാരത്തിലുള്ള 
സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. 


4. അഥ യദി ദ്വിമാത്രേണ മനസി സംപദ്യതേ 
സോ/ന്തരിക്ഷം യജുര്‍ഭിരുന്നീയതേ സോമലോകം. സ 
സോമലോകേ വിഭൂതിമനുഭൂയ പുനരാവര്‍ത്തതേ. 


സാധകന്‍ ഓംകാരത്തിന്റെ രണ്ടുമാത്രകളെ ഉപാസിക്കുന്നു; 
അതായത്‌ ആ വിരാട്‌ സ്വരൂപനായ പരമേശ്വരന്റെ അംഗഭൂത 
മായ ഭൂഃ (മനുഷ്യലോകം) ഭുവഃ (സ്വര്‍ഗ്ഗലോകം) ഇവ രണ്ടി 
ന്റേയും ഐശ്വര്യത്തില്‍ ആസക്തിയോടുകൂടി അതിനെ 
ത്തന്നെ ലക്ഷ്യമാക്കി ഓങ്കാരത്തെ ഉപാസിക്കുന്നുവെങ്കില്‍ 
അവന്‍ മനോമയമായ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു; അവനെ 
യജുര്‍വേദത്തിന്റെ മന്ത്രം അന്തരീക്ഷത്തില്‍ മുകള്‍ഭാഗത്തു 
ച്ന്ദ്രലോകത്തില്‍ എത്തിക്കുന്നു. ആ വിനാശസ്വരൂപത്തോടു 
കൂടിയ സ്വര്‍ഗ്ഗലോകത്തില്‍ നാനാ പ്രകാരങ്ങളിലുള്ള ഐശ്വ 
ര്യങ്ങളെ ഉപഭോഗം ചെയ്തിട്ട്‌, തന്റെ ഉപാസനയുടെ പുണ്യം 


P 


188 


ക്ഷയിച്ചുതീരു മ്പോള്‍ വീണ്ടും മൃത്യുലോകത്തിലേയ്ക്കുതന്നെ 
വന്നുചേരുന്നു. ഇവിടെ അവനു തന്റെ പൂര്‍വ്വകര്‍മ്മാനുസൃത 
മായി മനുഷ്യശരീരമോ അഥവാ അതിലും നീചമായ 
യോനിയോ ലഭിക്കുന്നു. 


5. യഃ പുനരേതം ത്രിമാത്രേണോമിത്യേതേനൈവാക്ഷ 
രേണ പരം പുരുഷമഭിധ്യായീത സ തേജസി സൂര്യേ 
സമ്പന്ന. യഥാ പാദോദരസ്ത്വചാ വിനിര്‍മുച്യത ഏവം 
ഹ വൈ സ പാപ്മനാ വിനിര്‍മുക്തഃ സ സാമഭിരുന്നീ 
യതേ ബ്രഹ്മ ലോകം സ ഏതസ്മാജ്ജീവഘനാത്‌ പരാ 
ത്പരം പുരിശയം പുരുഷമീക്ഷതേ തദേത ശ്ലോക 
ഭവതഃ. 


ഈ മന്ത്രത്തില്‍ “പുനഃ” ശബ്ദപ്രയോഗത്തില്‍ നിന്നും ഈ 
ഒരുകാര്യം സൂചിപ്പിച്ചിരിക്കുന്നു - ഉപര്യുക്തമായ കഥനം അനു 
സരിച്ച്‌ ഈ ലോകത്തിന്റേയും സ്വര്‍ഗ്ഗലോകത്തിന്റേയും ഐശ്വ 
ര്യത്തെ അഭിലഷിച്ചുകൊണ്ട്‌ ആ പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കി 
ഓംകാരത്തെ ഉപാസിക്കുന്ന സാധകന്മാരില്‍ അസാധാരണ 
സാധകനെ ഇവിടെ വര്‍ണ്ണിച്ചിരിക്കുന്നു. ഉപാസനയുടെ 
സര്‍വ്വോത്ത മമായ രീതി ഇതുതന്നെയാകുന്നു - ഈ ഭാവം പ്രക 
ടിപ്പിക്കുന്നതിന്‌ ഈ മന്ത്രത്തില്‍ “എങ്കില്‍” എന്ന പദം പ്രയോ 
ഗിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ ഇതില്‍ യാതൊരു വിക 
ല്പവുമില്ല. ഓംകാരം ആ പരബ്രഛ്മത്തിന്റെ നാമമാകുന്നു; 
അതുവഴി പരബ്രഹ്മപരമേശ്വരന്‍ ഉപാസിക്കപ്പെടുന്നു എന്ന്‌ ഈ 
മന്ത്രത്തില്‍ സ്പഷ്ടമായുപദേശിച്ചിരിക്കുന്നു. യാതൊരു സാധ 
കന്‍ മൂന്നുമാത്രകളോടുകൂടിയ ഓംകാരസ്വരൂപമായ അക്ഷര 
ദ്വാരാ പരബ്രഹ്മപരമേശ്വരനെ ഉപാസിക്കുന്നുവോ, അവന്‍ 
സര്‍പ്പം പടവുമായി ബന്ധംവിട്ടു പോകുന്നതുപോലെതന്നെ 
എല്ലാ കര്‍മ്മബന്ധങ്ങളില്‍ നിന്നും മോചനം പ്രാപിച്ച്‌ സര്‍വ്വഥാ 
നിര്‍വികാരനായിത്തീരുന്നു. അവനെ സാമവേദത്തിന്റെ മന്ത്രം 
തേജോമയമദയ സൂര്യമണ്ഡലത്തില്‍ക്കൂടി കൊണ്ടുപോയി 
സര്‍വ്വോപരിയായി ബ്രഹ്മലോകത്തില്‍ എത്തിക്കുന്നു. അവിടെ 
അവന്‍ ജീവസമുദായരൂപനും ചേതനാതത്വത്താല്‍ അത്യന്തം 
ശ്രേഷ്ഠനുമായപരവ്രഹ്മപുരുഷോത്തമനെ പ്രാപിക്കുന്നു. 
അദ്ദേഹം സംപൂര്‍ണ്ണ ജഗത്തിനെ തന്റെ ശക്തിയുടെ അല്പാം 
ശംകൊണ്ടു വഹിച്ചുകൊണ്ടിരിക്കുകയും പ്രപഞ്ചം മുഴുവന്‍ 
വാപിച്ചിരിക്കുകയും അന്തര്യാമിരൂപത്തില്‍ അഖിലത്തി 
ന്റേയും ഹൃദയങ്ങളില്‍ വിരാജിക്കുകയും ചെയ്യുന്നു. ഇനി 
യുള്ള രണ്ടു ശ്ലോകങ്ങള്‍ ഈ വിഷയത്തെ സ്പഷ്ടമാക്കുന്നു. 
6. തിസ്റോ മാത്രാ മ്റുത്യുമത്യഃ പ്രയുക്താ 

അന്യോന്യസക്താ അനവിപ്രയുക്താഃ. 

ക്രിയാസു ബാഹ്യാഭ്യാന്തര മദ്ധ്യമാസു 

സമ്യക്‌ പ്രയുക്താസു ന കംപതേ ജ്ഞഃ!! 

ഈ കാണുന്നതും കേള്‍ക്കുന്നതും അനുഭവിക്കുന്ന തുമായ 
ഓംകാര പരബ്രഹ്മ പരമേശ്വരന്റെ ജഗത്‌ സ്വരൂപമായ വിരാട്‌ 
സ്വരൂപം. അദ്ദേഹത്തിന്റെ വാസ്തവികവും പരമാവിനാശിയു 
മായ രൂപമേ ആകുന്നില്ല; ഇത്‌ പരിവര്‍ത്തനസ്വഭാവത്തോടുകു 


ടിയതാണ്‌. അതിനാല്‍ ഇതില്‍ ജീവിക്കുന്നവര്‍ അമരരായിത്തീ 
രുന്നില്ല. എത്രമാത്രം ഉന്നതന്മാരാണെങ്കില്‍പ്പോലും ജനനമരണ 


ച്രകത്തില്‍നിന്നും മോചിക്കപ്പെയുന്നില്ല. ഇതിന്റെ ഒരംഗമായ 
പൃഥിലോകത്തേയൊ അഥവാ അത്തരീക്ഷത്തേയുമോ അല്ലെ 
ങ്കില്‍ മുന്നലോകങ്ങളുള്‍പ്പെട്ട സമസ്തജഗത്തിന്റേയുനോ അഭി 
ലാഷത്തോടുകൂടി യാതൊരുത്തന്‍ ഉപാസന നടത്തുന്നുവോ 
യാതൊരുത്തന്റെ ലക്ഷ്യം ഈ ജഗത്തിന്റെ ആത്മസ്വരൂപമായ 
പരമേശ്വരനിലേയ്ക്ക്ല്ലാതിരിക്കുന്നുവോ, മറിച്ച്‌ യാതൊരുരു 
ത്തന്‍ ജഗത്തിന്റെ ബാഹ്യരൂപത്തില്‍ നാത്രം ആസക്തനായി 
ത്തീരുന്നുവോ അവന്‍ അദ്ദേഹത്തെ പ്രപിക്കുന്നില്ല. അതുകാ 
രമം കൂടെക്കൂടെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊ 
ണ്ടിരിക്കുന്നു. യാതൊരുത്തന്‍ തന്‍രെ ശരീരത്തിന്റെ ഉള്ളിലും 
പുറത്തും മധ്യഭാഗത്തും അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനുള്ള 
അഭിലാഷത്തോടുകൂടി ഓങ്കാരത്തെ ജപിക്കുകയും സ്മരിക്കു 
കയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ ആ സാധകന്‍ മാത്രം 
ജ്ഞാന സ്വരൂപനായ പരമേശ്വരനെ പിന്നെ ഒരിക്കലും തന്റെ 
അവസ്ഥയില്‍നിന്നും വ്യതിചലിക്കുന്നില്ല. 


7. ജഗ്ഭിരേതം യജൂര്‍ഭിരന്തരിക്ഷം 
സാമഭിര്‍യത്‌ തത്കവയോ വേദയന്തേ 
തമോങ്കാരേണൈവായതനേനാന്വേതി വിദ്വാന്‍ 


യത്തച്ഛാന്തമജര മമൃതമഭയം പരം ചേതി. 


ഒരംഗത്തെമാത്രം ലക്ഷ്യമാക്കി ഉപാസന നടത്തുന്ന സാധ 
കനെ ജഗ്വേദത്തിലെ മന്തറങ്ങള്‍ മനുഷ്യലോകത്തില്‍ കൊണ്ടു 
വന്നാക്കുന്നു. രണ്ടുമാത്രകളെ ഉപാസിക്കുന്നവനെ അതായത്‌ 
ജഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വര്‍ഗ്ലീയൈശ്ചര്യങ്ങളെ 
ലക്ഷ്യമാക്കി ഓംകാരത്തെ ഉപാസിക്കുന്നവനെ യജൂര്‍വേദ 
ത്തിലെ മന്ത്റങ്ങള്‍ ചന്ദ്രലോകത്തിലേയ്ക്കു കൊണ്ടുപോകു 
ന്നു.യാതൊരുത്തന്‍ ഇവയിലെല്ലാം പരിപൂര്‍ണ്ണനും എല്ലാത്തി 
ന്റേയും ആത്മസ്വരൂപവുമായ പരമേശ്വരന്റെ ഓംകാരദ്വാരാ ഉപാ 
സന നടത്തുന്നുവോ, അവനെ സാമവേദത്തിലെ മന്ത്റങ്ങള്‍ 
മഹാജ്ഞാനികളാല്‍ നാത്രം അറിയപ്പെടുന്ന ബ്രഹ്മലോകത്തില്‍ 
എത്തിക്കുന്നു. സംപൂര്‍ണ്ണരഹ സ്യത്തെഗ്രഹിച്ചിട്ടുള്ള ബുദ്ധിമാ 
നായ മനുഷ്യന്‍ ബാഹൃജഗത്തില്‍ ആസക്തനാകാതെ ഓംകാ 
രത്തിന്റെ ഉപാസനവഴിയായി സമസ്ത ജഗത്തിന്റേയും അത്മ 
സ്വരൂപനായ ആ പരമശാന്തനും എല്ലാര്രകാരങ്ങളിലുമുള്ള 
വികാരങ്ങളാല്‍ രഹിതനും ആകുന്നു. അവിടെ വാര്‍ദ്ധക്യമില്ല, 
മരണമില്ല, ഭയമില്ല. അവന്‍ അമരനും നിര്‍ഭയനും അതുപോലെ 
ശ്രഷ്ഠനായ പരമപുരുഷോത്തമനും ആകുന്നു. 


ഷഷ്ഠാപ്രശ്നം 


1. അഥ ഹൈനം സുകേശാ ഭാരദ്വാജഃ പ്രപച്ഛ-ഭഗവാന്‍, 
ഹിരണ്യനാഭഃ കൌഈസല്യോ രാജപുത്രോ മാമുപേത്യൈ 
തം പ്രശ്‌ നമപ്യുച്ഛത. ഷോഡശകലം ഭാരദ്വാജ 
പുരുഷം വേത്ഥ. തമഹം കമാരമബ്രുവം നാഹമിമം 
വേദ യദ്യഹമിമമ വേദിഷം കഥം തേ നാവാക്ഷ്യമിതി 
സമൂലോ വാ ഏഷ പരിശൂഷ്യതി യോ/ നൃതമഭിവദതി 
തസ്മാന്നാര്‍ഹാമ്യനൃതം വക്തും. സതുഷ്ണീം രഥ 
മാരുഹ്യ പ്രവ്രവാജഃ തം ത്വാ പൃച്ഛാമി ക്വാസരപുരുഷ 


ഇതി. 
P 


സുകേശ മഹര്‍ഷി തന്റെ അല്പജ്ഞതയും സത്യഭാഷണ 
ത്തിന്റെ മഹത്വവും പ്രകടിപ്പിച്ചുകൊണ്ട്‌ പതിനാറു കലകളോ 
ടുകൂടിയ പുരുഷനെ സംബന്ധിച്ച ചോദ്യം ചോദിച്ചു. അദ്ദേഹം 
പറഞ്ഞു-“ഭഗവന്‍', ഒരിക്കല്‍ കോസലരാജ്യത്തിലെ രാജകുമാ 
രന്‍ ഹിരണ്യനാഭന്‍ എന്റെ അടുക്കല്‍ വന്നിരുന്നു. അവന്‍ 
എന്നോടു ചോദിച്ചു - “ഭരദ്വാജ, പതിനാറു കലകളോടും കൂടിയ 
പുരുഷനെ നിങ്ങള്‍ക്കറിയാമോ?” ഞാന്‍ അയാളോടു സ്പഷ്ട 
മായി പറഞ്ഞു - “സഹോദര, ഞാനത്‌ അറിയുന്നില്ല; അറിയു 
മായിരുന്നെങ്കില്‍ തീര്‍ച്ചയായും നിനക്കു ഞാനതു പറഞ്ഞു തരു 
മായിരുന്നു. പറയാതിരിക്കുന്നതിന്‌ യാതൊരു കാരണവുമി 
ല്ലല്ലൊ? പറഞ്ഞു തരുന്നതിനുള്ള ഇഷ്ടമില്ലായ്മകൊണ്ടാണ്‌ 
പ്രശ്നത്തെ ഞാന്‍ നിഷേധിച്ചു കളഞ്ഞതെന്നു നിങ്ങള്‍ മന 
സ്സില്‍ വിചാരിക്കരുത്‌; എന്തുകൊണ്ടെന്നാല്‍ ഞാനൊരിക്കലും 
കളവു പറയുകയില്ല. കളവു പറയുന്നവന്റെ വംശവിച്ചേദം 
സംഭവിക്കുന്നു. അവന്‍ ഈ ലോകത്തിലോ പരലോകത്തിലോ 


യാതൊരു മാന്യതയും ലഭിക്കുന്നില്ല. ഇതുകേട്ട്‌ രാജകുമാരന്‍ 
നിശ്മൂബ്ദനായി രഥത്തില്‍ കയറി, വന്നതുപോലെതന്നെ തിരി 
ച്ചുപോയി. ഇപ്പോള്‍ അങ്ങയില്‍നിന്നും ആ പതിനാറു കലക 
ളോടു കൂടിയ പുരുഷതത്വത്തെ അറിയുന്നതിന്‌ ഞാന്‍ ആഗ്ര 
ഹിക്കുന്നു. ദയവുചെയ്ത്‌, അവന്‍ എവിടെയാമ്‌, അവന്റെ 
സ്വരൂപം എന്താണ്‌, എന്നുള്ള കാര്യങ്ങള്‍ പറഞ്ഞുതന്നാലും” 


2. തസ്മൈ സ ഹോവാച. ഇഹൈവാന്തഃശരീരേ 
സോമ്യ സ പുരുഷോ യസ്മിന്നേതാഃ ഷോഡശ കലാഃ 
പ്രഭവന്തീതി. 


പതിനാറുകലകളോടു കൂടിയ പുരുഷനെ ലക്ഷ്യമാത്രമായി 
അവതരിപ്പിച്ചിരിക്കുന്നു. പിപ്പലാദ മഹര്‍ഷി പറഞ്ഞു. “പ്രിയപ്പെട്ട 
സുകേശാ, ഏതൊരു പര[്രഹ്മ പരമേശ്വരനില്‍ നിന്നും പതി 
നാറു കലാ സമൂഹ സമ്പൂര്‍ണ്ണ ജഗദ്‌ രൂപമാകുന്ന അദ്ദേഹ 
ത്തിന്റെ വിരാട്‌ ശരീരം ഉല്‍പ്പന്നമായിരിക്കുന്നുവോ ആ പരമ 
പുരുഷന്‍ നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളില്‍ തന്നെ വിരാജി 
ച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ അന്വേഷിച്ച്‌ അന്യത്ര 
പോകേണ്ട യാതൊരാവശ്യവുമില്ല. മനുഷ്യന്റെ ഹൃദയത്തില്‍ 
പരമാത്മാവിനെ പ്രാപിക്കുന്നതിനുളള തീവ്രമായ അഭിലാഷം 
ജാഗ്രത്താകുമ്പോള്‍ അവന്‍ അതിനെ തന്റെ ഹൃദയത്തില്‍ 
തന്നെ കണ്ടുമുട്ടുന്നു. 


സംബന്ധം - ആ പരബ്രഹ്മ പുരുഷോത്തമന്റെ തത്വത്തെ മന 
സ്സിലാക്കുന്നതിന്‌ സംക്ഷേപമായി സൃഷ്ടിക്രമത്തെ വര്‍ണ്ണി 
ക്കുന്നു - 


3. സ ഈക്ഷാംച ക്കേ. കസ്മിന്നഹമുത്രകാന്ത 
ഉത്രകാന്തോ ഭവിഷ്യാമി കസ്മിന്‍വാ പ്രതിഷ്ഠിതേ 
പ്രതിഷ്ഠിസ്യാമീതി. 


മഹാസര്‍ഗ്ഗത്തിന്റെ ആദിയില്‍ ജഗത്തിന്റെ രചന നടത്തിയ 
പരമപുരുഷന്‍ പരമേശ്വരന്‍ ചിന്തിച്ചു - “ഞാന്‍ ഏതൊരു 
ബ്രഹ്മാണ്ഡത്തെ രചിക്കുവാനാഗ്രഹിക്കുന്നുവോ അതില്‍ 
യാതൊന്നില്ലാതിരിക്കുമ്പോള്‍ എനിക്ക്‌ സ്വയമായി അതില്‍ 
വസിക്കുവാന്‍ കഴിയാത്തവിധം അതായത്‌ എന്റെ സത്ത 
സ്പഷ്ടരൂപത്തോടുകൂടി വ്യക്തമാകാതിരിക്കുകയും 


യാതൊന്ന്‌ ഉണ്ടായിരിക്കുമ്പോള്‍ എന്റെ സത്ത ed 
കയും ചെയ്യത്തക്കവിധം ഏതൊരു തത്വമാണ്‌ അതില്‍ നിക്ഷേ 
പിക്കേണ്ടത്‌. 


4. സ പ്രാണമസ്റുജത പ്രാണാച്ഛ്റദ്ധാം ഖം വായുര്‍ 
ജ്യോതിരാപഃ പൃഥിവീന്ദ്രിയം മനോ/ന്നമന്നാദ്വീര്യം 
തപോമന്ത്രാഃ കര്‍മ്മ ലോകാ ലോകേഷു ച നാമ ച. 


പരബ്രഹ്മ പരമേശ്വരന്‍ ആദ്യമായി അഖിലത്തിന്റെയും 
പ്രാണരൂപമായ സര്‍വ്വാത്മ ഹിരണ്യ ഗര്‍ഭത്തെ സൃഷ്ടിച്ചു. അന 
ന്തരം ശുഭകര്‍മ്മങ്ങളെ പ്രവര്‍ത്തിപ്പിക്കുന്ന ഭക്തി - ആസ്തി 
കൃബുദ്ധി -യെ പ്രകടമാക്കിയിട്ട്‌ ക്രമമായി ശരീരത്തിന്റെ ഉപാ 
ദാനഭൂതങ്ങളായ ആകാശം, വായു, തേജസ്സ്‌, ജലം, പ്റുഥ്വി 
എന്നീ പഞ്ചമഹാഭുതങ്ങളുടേയും സൃഷ്ടി നടത്തി. ഈ പഞ്ച 
മഹാഭൂതങ്ങളുടെ പ്രവര്‍ത്തനം തന്നെയാണ്‌ ഈ ദൃശ്യമാനമായ 
സമ്പൂര്‍ണ്ണ ബ്രഹ്മാണ്ഡം. പഞ്ചമഹാ ഭൂതങ്ങള്‍ക്കുശേഷം പര 
മേശ്വരന്‍ മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം - എന്നീ നാലു 
സമൂഹരൂപമായ അന്തഃകരണത്തെ രചിച്ചു. പിന്നീട്‌ വിഷയ 
ങ്ങളുടെ ജ്ഞാനത്തിനും പ്രവര്‍ത്തനത്തിനുംവേണ്ടി അഞ്ചു 
ജ്ഞാനേന്ദ്രിയങ്ങളേയും തഥാ അഞ്ചു കര്‍മ്മേന്ദ്രിയങ്ങളേയും 
സൃഷ്ടിച്ചു. അതിനുശേഷം ജീവികളുടെ ശരീരസ്ഥിതിക്കു 
വേണ്ടി അന്നത്തേയും അതിന്റെ പരിപാകം വഴിയായി ശക്തി 
യേയും സൃഷ്ടിച്ചു. അതിനും ശേഷം അന്തഃകരണത്തിന്റേയും 
ഇന്ദ്രിയങ്ങളുടേയും സംയമരുപമായ തപസ്സിനെ ആവിര്‍ഭവി 
പ്പിച്ചു. ഉപാസനയ്ക്കുവേണ്ടി ഭിന്നങ്ങളായ മന്ത്രങ്ങളേയും 
കല്പിച്ചു. അന്തഃകരണത്തിന്റെ സംയോഗത്തോടുകൂടി ഇന്ദ്രി 
യങ്ങള്‍ വഴി നടത്തപ്പെടുന്ന കര്‍മ്മങ്ങളെ നിര്‍മ്മിച്ചു. അവയുടെ 
വിവിധങ്ങളായ ഫലരൂപത്തോടുകൂടിയ ലോകങ്ങളെ സൃഷ്ടി 
ക്കുകയും അവയുടെ എല്ലാത്തിന്റേയും നാമരുപങ്ങളേയും 
രചിക്കുകയും ചെയ്തു.ഇങ്ങനെ പതിനാറു കലകളാല്‍ യുക്ത 
മായ ഈ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചിട്ട്‌ ജീവാത്മാവുസഹിതം 
പരമേശ്വരന്‍ സ്വയം ഇതില്‍ പ്രവേശിച്ചു; അതിനാല്‍ അദ്ദേഹം 
പതിനാറു കലകളോടുകുടിയ പുരുഷന്‍ എന്നു വിളിക്കപ്പെടു 
ന്നു. നമ്മുടെ ഈ മനുഷ്യശരീരവും (ബഹ്മാണ്ഡത്തിന്റെ 
തന്നെ ഏറ്റവും ചെറിയ ഒരു മാതൃകയാണ്‌. അതിനാല്‍ പരമേ 
ശ്വരന്‍ എപ്രകാരം ഈ ബ്രഹ്മാണ്ഡത്തില്‍ സ്ഥിതിചെയ്യു 
ന്നുവോ അതേ പ്രകാരം തന്നെ അദ്ദേഹം നമ്മുടെ ഈ ശരീര 
ത്തിലും സ്ഥിതിചെയ്യുന്നു. ഈ ശരീരത്തിലും ആ പതിനാറു 
കലകളും നിലനില്‍ക്കുന്നു. ആ ഹൃദയസ്ഥനായ പരമദേവപു 
രുഷോത്തമനെ അറിയുന്നതുതന്നെയാണ്‌ ആ പതിനാറു കല 
കളോടുകൂടിയ പുരുഷനെ അറിയുന്നത്‌. 


സംബന്ധം - സര്‍ഗ്ഗത്തിന്റെ ആരംഭത്തെ വര്‍ണ്ണിച്ചിട്ട്‌ പരബ്ര 
ഹ്മത്തിന്റെ ലക്ഷ്യത്തെ ഗ്രഹിപ്പിച്ചു. ഇനി പ്രളയത്തിന്റെ 
ലക്ഷ്യത്തെ വര്‍ണ്ണിക്കുന്നു - 


5ട. സ യഥേമാ നദ്യഃ സ്യന്ദമാനാഃ സമുദ്രായണാഃ 
സമുദ്രം പ്രാപ്യാസ്തം ഗച്ഛന്തി ഭിദ്യേതേ താസാം നാമ 
രൂപേ സമുദ്ര ഇത്യേവം പ്രോച്യതേ. ഏവമേവാ സ്യ 
പരിദ്രഷ്ടുരിമാഃ ഷോഡശ കലാഃപുരുഷായണാഃ 
പുരുഷം പ്രാപ്യാസ്തം ഗച്ഛന്തി ഭിദ്യേതേചാസാം നാമ 


രൂപേ പുരുഷ ഇത്യേവം പ്രപോച്യതേ സ 7. താന്‍ഹോവാചൈതാവദേവാഹമേതത്‌ പരം ന; 


ഏഷോ/ കലോ/ മൃതോ ഭവതി തദേഷ ശ്ലോക. 


വിവിധ നാമങ്ങളോടും രൂപങ്ങളോടും കൂടി നിരവധി നദി 
കള്‍ എപ്രകാരം തങ്ങളുടെ ഉദ്ഗമസ്ഥാനമായ സമുദ്രത്തിന്നഭി 
മുഖമായി പാഞ്ഞ്‌ ആ സമുദ്രത്തിലെത്തി അതില്‍ വിലീനമാ 
യിത്തീരുന്നുവോ അവയ്ക്കു സമുദ്രത്തില്‍ നിന്നു പ്രത്യേക 
മായ നാമരൂപങ്ങള്‍ ഇല്ലാതുന്നുവോ അവ സമുദ്രം തന്നെ ആയി 
ത്തീരുന്നുവോ അത്തേപ്രകാരം തന്നെ സര്‍വ്വസാക്ഷിയും സക 
ലത്തിന്റേയും ആത്മസ്വരുപവുമായ പരമാത്മാവില്‍നിന്ന്‌ ഉത്ഭ 
വിച്ച പതിനാറു കലകളും (ഈ പൂര്‍ണ്ണ ബ്രഹ്മാണ്ഡം) പ്രളയ 
കാലത്തില്‍ തങ്ങളുടെ പരമാധാരമായ പരമപുരുഷനില്‍ ചെന്ന്‌ 
അതില്‍ത്തന്നെ വിലീനമായിത്തീരുന്നു. പിന്നെ ഇവയ്ക്കൊ 
ന്നിനും പ്രത്യേകമായ നാമരൂപങ്ങള്‍ ശേഷിക്കുന്നില്ല. ഏകമാ 
ത്രനായ പരമപുരുഷ പരമേശ്വരന്റെ സ്വരൂപത്തില്‍ ഇവ 
താദാത്മ്യം പ്രാപിക്കുന്നു. അതിനാല്‍ അദ്ദേഹത്തിന്റെ നാമ 
ത്തില്‍, അദ്ദേഹത്തിന്റെ വര്‍ണ്ണനയില്‍ ഇവയുടേയും 
വര്‍ണ്ണനം ഉള്‍പ്പെടുന്നു. ആ സമയം പരമാത്മാവില്‍ യാതൊരു 
തരത്തിലുമുള്ള സങ്കല്പങ്ങള്‍ അവശേഷിക്കുന്നില്ല. അതി 
നാല്‍ അദ്ദേഹം കലാരഹിതനും അമൃതസ്വരൂപനും ആകുന്നു 
എന്നു പറയപ്പെടുന്നു. ഈ തത്വങ്ങളെ ഗ്രഹിക്കുന്ന മനുഷ്യനും 
ആ പരമാത്മാവിനെ പ്രാപിച്ചിട്ട്‌ കലാരഹിതനും അമരനും ആയി 
ഭവിക്കുന്നു. 


6. അരാ ഇവ രഥനാഭ കലാ യസ്മിന്‍ പ്രതിഷ്ഠിതാഃ 


തം വേദ്യം പുരുഷം വേദ യഥാ മാ വോ മൃത്യുഃ പരി 
വ്യഥാ ഇതി. 


ഈ മന്ത്രത്തില്‍ സര്‍വ്വാധാരമായ പരമേശ്വരനെ അറിയു 
ന്നതിനു പ്രേരിപ്പിച്ചുകൊണ്ട്‌ അതിന്റെ ഫലം ജനനമരണ രാഹി 
ത്യമാണെന്നു പറയുന്നു. വേദഭഗവാന്‍ മനുഷ്യരോടു പറഞ്ഞു 
- എപ്രകാരം രഥത്തിന്റെ ചക്രത്തില്‍ ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ 
കണക്കാലുകളും ആ ചക്രത്തിന്റെ മധ്യസ്ഥമായ കടത്തിന്റെ 
ഉള്ളില്‍ പ്രവേശിക്കുന്നുവോ അവയുടെ എല്ലാം ആധാരം കടം 
തന്നെയാണ്‌. കുടത്തെക്കൂടാതെ അവയ്ക്കുറച്ചു നില്‍ക്കുവാന്‍ 
കഴിയുന്നില്ല. അതേപ്രകാരം തന്നെ മുകളില്‍പ്പറഞ്ഞ പ്രാണാദി 
പതിനാറു കലകള്‍ക്കും യാതൊന്ന്‌ ആധാരമായിരിക്കുന്നുവോ 
ഈ എല്ലാ കലകളും യാതൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവോ 
യാതൊന്നില്‍ നിന്നുത്ഭവിക്കുകയും യാതൊന്നില്‍ വിലീനമാ 
കുകയും ചെയ്യുന്നുവോ, അദ്ദേഹം തന്നെ അറിയപ്പെടുവാന്‍ 
യോഗ്യനായ പരബ്രഹ്മ പരമേശ്വരന്‍. ആ സര്‍വ്വാധാരനായ പര 
മാത്മാവിനെ മനസ്സില്‍ ഗ്രഹിക്കണം. അദ്ദേഹത്തെ മനസ്സി 
ലാക്കിക്കഴിഞ്ഞാല്‍ നിങ്ങള്‍ മരണത്തെ ഭയപ്പെടുകയില്ല, 
പിന്നീട്‌ മൃത്യുവിനു നിങ്ങളെ ജനനമരണ സംസാരത്തില്‍പ്പെ 
ടുത്തി ദുഃഖിപ്പിക്കുവാന്‍ സാധിക്കുന്നതല്ല. നിങ്ങള്‍ എന്നെന്നേ 
യ്ക്കുമായി അരനായിത്തീരും. 


വേദ. നാതഃ പരമസ്തീതി. 


ഇത്രയും ഉപദേശിച്ചതിനു ശേഷം മഹര്‍ഷി പിപ്പലാദന്‍ പരമ 
ഭാഗ്യവാന്മാരായ സുകേശാദി ആറു മഹര്‍ഷിമാരെയും സംബോ 
ധന ചെയ്തുകൊണ്ട്‌ പറഞ്ഞു - “ഴൃഷിമാരേ!, ഈ പരബ്രഹ്മ 
പരമേശ്വരന്റെ വിഷയത്തില്‍ ഞാന്‍ ഇത്ര മാത്രമേ അറിയുന്നു 
ള്ളു. ഇതിനുപരിയായി മറ്റു യാതൊന്നുമില്ല. ഞാന്‍ നിങ്ങളോട്‌ 
അദ്ദേഹത്തിന്റെ വിഷയത്തില്‍ എന്തെല്ലാം പറയണമായിരു 
ന്നുവോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.” 


സംബന്ധം - അവസാനം കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട്‌ 
സുകേശാദി മുനിഗണം മഹര്‍ഷിയെ പലവുരു പ്രണാമം 
ചെയ്തുകൊണ്ടു പറയുന്നു - 


8. തേ തമര്‍ച്ചയന്തസ്ത്വം ഹിനഃ പിതാ യോ/സ്മാ കമ 
വിദ്യായാഃ പരം പാരം താരയസീതി നമഃ പരമ ജുഷി 
ഭ്യോ നമഃ പരമജഷിഭ്യഃ 


ഇപ്രകാരം പിപ്പലാദാചാര്യനില്‍നിന്നും ബ്രഹ്മോപദേശം 
സ്വീകരിച്ചുകൊണ്ട്‌ ആറു മഹര്‍ഷിമാരും അദ്ദേഹത്തെ പൂജി 
ച്ചുകൊണ്ട്‌ പറഞ്ഞു - “ഭഗവാനേ, അങ്ങു തന്നെ ഞങ്ങളുടെ 
യഥാര്‍ത്ഥ പിതാവാകുന്നു; അങ്ങു തന്നെ ഞങ്ങളെ ഈ 
സംസാര സാഗരത്തിന്റെ അക്കരെ എത്തിച്ചിരിക്കുന്നു. ഇങ്ങ 
നെയുള്ള ഗുരുവിനേക്കാള്‍ ഉപരിയായി വേറൊരാള്‍ക്ക്‌ 
എങ്ങനെ ഗുരുവാകാന്‍ കഴിയും? അങ്ങു പരമജഷിയും 
ജ്ഞാന സ്വരൂപനുമാകുന്നു. അങ്ങയെ ഞങ്ങള്‍ നമസ്കരിക്കു 
ന്നു. വീണ്ടും വീണ്ടും നമസ്ക്കരിക്കുന്നു. “അന്തിമ വാക്യ 
ത്തിന്റെ പുനരാവൃത്തി ഗ്രന്ഥത്തിന്റെ സമാപ്തിയെ സൂചിപ്പി 
ക്കന്നതിനുവേണ്ടിയാകുന്നു. 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ്രണുയാമ ദേവാ ഭ്രരം പശ്യേ 
മാക്ഷാഭിര്യജ്ര്രാഃ 


സ്ഥിരൈരങ്ഗൈസ്തുഷ്ടുവാം സസ്തനൂ 
ഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 


സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പുഷാ 
വിശ്വവേദാഃ 


സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി 
നോ ബൃഹസ്തപിര്‍ദധാതു. 


ഓം ശാന്തിഃ ! ശാന്തിഃ ! ശാന്തിഃ !!! 


ഇതിന്റെ അര്‍ത്ഥം ഈ ഉപനിഷത്തിന്റെ ആരംഭത്തില്‍ കൊടു 
ത്തിട്ടുണ്ട്‌. 


EY 


N 


 ഛാന്ദോശ്ധയേചെണബഘത്തു ൦ 
യാ 


ഒന്നാം ഖണ്ഡം 

ഓമിത്യേത ദക്ഷര മുദ്ഗീഥ മുപാസിത; ഓമി- 

തി ഹൃൂദ്ഗായതി; തസ്യോപവ്യാഖ്യാനം 

ഉത്ഗീഥമെന്നു പറയുന്ന “ഓം” എന്നുള്ള അക്ഷരത്തെ ഉപാ 
സിക്കണം. “ഓം” എന്നു ഉദ്ഗീതം ചെയ്യുന്നു. അതിന്റെ -- “ആ” 
അക്ഷരത്തിന്റെ -- ഉപവ്യാഖ്യാനം ആരംഭിക്കുന്നു. 

ഉപ -- ഏഷാം ഭൂതാനാം പൃഥിവി രസഃ പൃഥിവ്യാ 


ആ പോരസ;, അപാമോഷധയോ രസ, 
ഓഈഷധീനാം 


പുരുഷോരസഃ പുരുഷസ്യ വാഗ്രസോ, വാച 
ജൃഗ്രസ, ചഃ സാമരസഃ സാമ്ന ഉദ്ഗീഥോ രസഃ 
ഈ ഭൂതങ്ങളുടെ രസം പൃഥിവിയാകുന്നു. പൃഥിവിയുടെ 
രസം അപ്പുകളാകുന്നു. അപ്പുകളുടെ രസം രഷധികളാകു 
ന്നു. ഈഷധികളുടെ രസം പുരുഷനാവുന്നു. പുരുഷന്റെ രസം 
വാക്കാകുന്നു. വാക്കിന്റെ രസം ജക്കാകുന്നു. ഭൂക്കിന്റെ രസം 
സാമമാകുന്നു. സാമത്തിന്റെ രസം ഉദ്ഗീഥമാവുന്നു. 
സ ഏഷ രസനാം രസതമഃ പരമഃ 
പരാദ്ധ്യോ 7 ഷ്ടമമോ £ യദുദ്ഗീഥ: 
ഏതാണോ ഉദ്ഗീഥം അങ്ങിനെയുള്ള എട്ടാമത്തേതായ 
ഈ ഓംകാരം അങ്ങേ അറ്റത്തെ രസവും, പരമവും, 
ശ്രേഷ്ഠവും, പരമാത്മാവെന്നുള്ള സ്ഥാനത്തിന്‌ അര്‍ഹവുമാ 
കുന്നു. 
കതമാകതമര്‍ക്‌ കതമത്‌ കതമത്‌ സാമ, 
കതമഃ കതമ ഉദ്ഗീഥ ഇതിവിമൃഷ്ടം 
ജൂക്ക്‌ ഏതാണ്‌? സാമം ഏതാണ്‌! ഉദ്ഗീഥം ഏതാണ്‌ എന്ന്‌ 
വിമര്‍ശിക്കപ്പെട്ടിട്ടുണ്ട്‌. 
വാഗേവര്‍ക്‌ പ്രാണഃ സമോമിത്യേ തദക്ഷര -- 
മദ്ഗീഥ: തദ്വാ ഏതന്മിഥുനം, യദ്വാക്ക്‌ 


ച പ്രാണശ്ചര്‍ക്‌ ച സാമ ച. 


“ലുക്ക്‌ എന്നു പറയുന്നത്‌ വാക്കുതന്നെയാകുന്നു. “സാമം” 
എന്നത്‌ പ്രാണനാകുന്നു. ഉദ്ഗീഥം “ഓം” എന്നുള്ള അക്ഷരമാ 
ണ്‌. വാക്കും പ്രാണനും ജക്കും സാമവും ഏതാണോ അത്‌ 
“മിഥുന്‌ മാകുന്നു. 

തദേതന്മിഥുന മോമിത്യേ തസ്മിന്നക്ഷരേ- 
സംസൃജ്യതേ; യദാ വൈ മിഥുന 
സമാഗച്ഛത ആപയതോ വൈ താപ- 
ന്യോന്യസ്യ കാമം. 

അങ്ങിനെയുള്ള ഈ മിഥുനം “ഓം” എന്നുള്ള അക്ഷര 
ത്തില്‍ ചേര്‍ന്നിരിക്കുന്നു. ഏപ്പോഴാണോ മിഥുനങ്ങള്‍ സംയോ 
ജിക്കുന്നത്‌ അപ്പോള്‍ അവര്‍ പരസ്പരം കാമോത്സുകരായിത്തീ 
രുന്നു എന്നത്‌ പ്രസിദ്ധമാണ്‌. 

ആപയിതാ ഹ വൈ കാമാനാം ഭവതി 
യ ഏതദേവം വിദ്യാനക്ഷരമുദ്ഗീഥമു- 
പാസ്തേ 

ആരാണോ ഇപ്രകാരം അറിഞ്ഞ്‌ ഈ അക്ഷരമാകുന്ന 
ഉദ്ഗീഥത്തെ ഉപാസിക്കുന്നത്‌ അവന്‍ കാമനകളെ കൈവരി 
ക്കാന്‍ പ്രാപ്തനാകും. 

തദ്വാ ഏതദനുജ്ഞാക്ഷരം; യദ്ധികി -- 

ഞ്ചിദനുജാനാത്യോമിത്യേ വതദാഹ; ഏ- 

ഷോ ഏവ സമൃദ്ധിര്‍യ്യദനുജ്ഞാ; സമര്‍ദ്ധ 

യിതാ വൈ കാമാനാം ഭവതിയ ഏത 

ദേവം വിദ്വാനക്ഷര മുദ്ഗീഥ മുപാസ്തേ 

അങ്ങിനെയുള്ള ഈ ഓംകാരം അനുജ്ഞാരൂപമായ 
അക്ഷരമാകുന്നു. ഏതാണോ ഏതെങ്കിലുമൊന്നിനെ അനുവ 
ദിക്കുന്നത്‌ അതിനെ ഓം എന്നുതന്നെ പറയുന്നു. ഏതാണോ 
അനുജ്ഞ അതു തന്നെ സമൃദ്ധിയാകുന്നു. യാതൊരുവന്‍ ഇപ്ര 


കാരമറിഞ്ഞ്‌ ഈ അക്ഷരമാകുന്ന ഉദ്ഗീഥത്തെ ഉപാസിക്കു 
ന്നുവോ അവന്‍ കാമങ്ങളില്‍ സമര്‍ത്ഥനായിതിരുന്നു. 


P 


N 


തേനേയം ത്രയീ വിദ്യാവര്‍ത്തതേ, ഓമിത്യാ 

ശ്രാപയത്യോമിതി ശംസത്യോ മിത്യുദ്‌ ഗായത്യേ-- 

തസ്പ്യൈവാക്ഷരസ്യാപചിത്യൈ മഹിമ്നാ രസേന 

പ്രകൃതമായ ഓം എന്ന അക്ഷരംകൊണ്ടു ഈ ത്രയീവിദ്യ 
നടക്കുന്നു. ഓം എന്ന്‌ ആശ്രാവണം ചെയ്യുന്നു. ഓം എന്നു 
ശംസിക്കുന്നു. ഓം എന്ന്‌ ഉദ്ഗാനം ചെയ്യുന്നു. അത്‌ ഈ അക്ഷ 
രത്തിന്റെ തന്നെ അപചിതി (പൂജ)യ്ക്കായിട്ടും, മഹിമകൊണ്ടും 
രസം കൊണ്ടുമാകുന്നു. 

തേ നോ ദ കുൂരുതോ യശ്ഖവൈത ദേവം 

വേദ, യശ്ച ന വേദ, നാനാ തുവിദ്യാ ചാവിദ്യാ 

ച; യദേവ വിദ്യയാ കരോതി ശ്രദ്ധയോപനിഷദാ, 

തദേവ വീര്‍യ്യവത്തരം ഭവതി ഇതിഖല്േ തസ്്യൈ 

വാ ക്ഷരസ്യോപവ്യാഖ്യാനം ഭവതി 

ആരാണോ ഇതിനെ ഇപ്രകാരം അറിയുന്നത്‌ അവനും, 
ആര്‍ അറിയുന്നില്ലയോ അവനും, രണ്ടുപേരും ഈ അക്ഷരം 
കൊണ്ട്‌ കര്‍മ്മം ചെയ്യുന്നു. എന്നാല്‍ വിദ്യയും, അവിദ്യയും 
ഭിന്നങ്ങളാകുന്നു. ഏതിന്നെയാണോ വിദ്യയോടുകൂടിയും, 
ശ്രദ്ധയോടുകൂടിയും അധികം വീര്യമുള്ളതായിത്തീരുന്നു. 


ഇങ്ങിനെ വിധിച്ചത്‌ ഈ അക്ഷരത്തിന്റെതന്നെ ഉപവ്യാഖ്യാന 
മാകുന്നു. 


രണ്ടാം ഖണ്ഡം 


ദേവസുരഹ വൈ യ്രത സംയേതിര 

ഉഭയേ പ്രാജാപത്യാസ്തദ്ധദേവാ ഉദ്ഗീഥ 

മാജ്രഹു ര നേനെ നാനാഭി ഭവിഷ്യാമ ഇതി. 

പ്രജാപതിയുടെ പുത്രരായ ദേവന്മാരും അസുരന്മാരും, 
തമ്മില്‍ ഏതു വിഷയത്തില്‍ പണ്ടു യുദ്ധം ചെയ്തുവോ, 


അതില്‍ ദേവന്മാര്‍ ഇതു കൊണ്ടു അസുരന്മാരെ നമുക്കു 
തോല്‍പിക്കാം എന്നു വിചാരിച്ച്‌ ഉദ്ഗീഥത്തെ ആഹരിച്ചു! 


തേ ഹ നാസിക്യം പ്രാണമൃദ്ഗീഥ 
മുപാസാം ച്രകിരെ; 


തം ഹാ സുരഃ പാപ്മ്നാ വിവിധു; 
സ്തസ്മാത്തേ-- 

നോഭയം ജിര്ഘതി സുരഭി ച ദുര്‍ഗ്ഗന്ധി ച; 

പാപ്മനാ ഹ്യേ ഷ വിദ്ധഃ 

അവര്‍ നാസികയിലുള്ള പ്രാണനായി, ഉദ്ഗീഥത്തെ ഉപാ 
സിച്ചു. ആ പ്രാണനെ അസുരന്മാര്‍ പാപം കൊണ്ടു വേധിച്ചു. 
അതിനാല്‍ പ്രാണനെ ((ഘാണം) കൊണ്ട്‌ സരരഭ്യമുള്ളതി 
നേയും ദുര്‍ഗ്ഗന്ധമുള്ളതിനേയും, (ഘഘാണിക്കുന്നു. എന്തെന്നാല്‍ 
ഈ പ്രാണന്‍ പാപത്താന്‍ വേധിക്കപ്പെട്ടു. 

അഥഹ വാച മുദ്ഗീഥ മുപാസാം ച്ക്രീരേ; 


താംഹാസുരഃ പാപ്മന വിവിധുഃ, 


തസ്മാത്തയോ ഭയം വദതി സത്യം ചാ 


നൃതം ച; പാപ്മനാ ഹേഷാവിദ്ധാ, 


അഥഹ ചശ്രുരുദ്ഗീഥ മുപാസാം ച്ക്രീരേ; 
തദ്ധാസുരഃ പാപ്മനാ വിവിധു 
സ്തസ്മാത്തേനോ ഭയം പശ്യതി ദര്‍ശനീ-- 


യംച, പാപ്മനാഹ്യേതദ്ിദ്ധം. 


അഥഹ ശ്രോത്രമുദ്ഗീഥ മപാസാം ച്രകീരേ; 
തദ്ധാസുരഃ പാപ്മനാ വിവിധു 
തസ്മാത്തേനോ ഭയം ശൃണോതി 


ശ്രവണീയം ച പാപ്മനോ ഹ്യേത ദ്ധിദ്ധം. 


അഥഹ മന ഉദ്ഗീഥ മുപാസാം ച്ര്രീരേ; 
തദ്ധാസുരഃ പാപ്മനാ വിവിധുഃ 
തസ്മാത്തേനോ ഭയം സങ്കല്പയതേ 
സങ്കല്പനീയം ചാ സങ്കല്പനീയം 


ച; പാപ്മനാ ഹ്യേതദ്ധിദ്ധം. 


അനന്തരം വാക്കായി ഉദ്ഗീഥത്തെ ഉപാസിച്ച്‌, വാക്കിനെ 
അസുരന്മാര്‍ പാപംകൊണ്ട്‌ വേധിച്ചു! അക്കാരണത്താല്‍ വാക്കു 
പയോഗിച്ച്‌ സത്യത്തേയും അസത്യത്തേയും ലോകര്‍ പറ 
യുന്നു! എന്തെന്നാല്‍ ഇത്‌ പാപത്താല്‍ വിദ്ധയാകുന്നു. 


അനന്തരം ചക്ഷുസ്സായ ഉദ്ഗീഥത്തെ ഉപാസിച്ച്‌ ചക്ഷു 
സ്സ്നെ അസുരന്മാര്‍ പാപംകൊണ്ടു വേധിച്ചു. അതിനാല്‍ 
ചക്ഷുസ്സുകൊണ്ട്‌ കാണാന്‍ കൊള്ളാവുന്നതിനേയും, കാ 
ണാന്‍ കൊള്ളാത്തതിനേയും ലോകം കാണുന്നു. എന്തെന്നാല്‍ 
ചക്ഷുസ്സ്‌ പാപത്താല്‍ വേധിക്കപ്പെട്ടിരിക്കുന്നു. 


അനന്തരം ശ്രോത്രമായി ഉദ്ഗീഥത്തെ ഉപാസിച്ചു. അതിനെ 
അസുരന്മനാര്‍ പാപം കൊണ്ട്‌ വേധിച്ചു. അതിനാല്‍ ശ്രോത്രം 
കൊണ്ട്‌ കേള്‍ക്കാന്‍ കൊള്ളാവുന്നതിനേയും, കേള്‍ക്കാന്‍ 
കൊള്ള രുതാത്തതിനേയും, ലോകം കേള്‍ക്കുന്നു. എന്തെന്നാല്‍ 
ശ്രോത്രം പാപത്താന്‍ വേധിക്കപ്പെട്ടിരിക്കുന്നു. 


അനന്തരം മനസ്സായി ഉദ്ഗീഥത്തെ ഉപാസിച്ചു. മനസ്സിനെ 
അസുരന്മാര്‍ പാപംകൊണ്ട്‌ വേധിച്ചു. അതിനാല്‍ മനസ്സു 
കൊണ്ടു സങ്കല്പിക്കാന്‍ കൊള്ളാവുന്നതിനേയും സകങ്കല്പി 
ക്കാന്‍ കൊള്ളരുതാത്തതിനേയും ലോകം സങ്കല്‍പിക്കുന്നു. 
എന്തെന്നാല്‍ മനസ്സ്‌ പാപത്താന്‍ വേധിക്കപ്പെട്ടിരിക്കുന്നു. 


മുഖ്യപ്രാണന്‍ ഉപാസ്യനാണെന്ന്‌ കാണിക്കുന്നതിനായി, 
അതിന്റെ വിശുദ്ധത്വം ബോദ്ധ്യപ്പെടുത്തുവാനായി, ശ്രുതി ഈ 
വിചാരണ ആരംഭിച്ചു. അതുകൊണ്ട്‌ ചക്ഷുസ്സ്‌ മുതലായ ദേവ 
തകളെ ക്രമേണ വിചാരണ ചെയ്ത്‌ പാപത്താല്‍ വിദ്ധകളാ 
ണന്ന്‌ കണ്ട്‌ തള്ളിയിരിക്കുന്നു. 


“അഥഹവം, ചക്ഷുഃശ്രോത്രം, മനഃ” ഇത്യാദി മറ്റുള്ളതെല്ലാം 
മുന്‍പു പറഞ്ഞതിനോടു തുല്യമാകുന്നു. ഇവിടെ പറഞ്ഞിട്ടി 
ല്ലാത്ത ത്വക്ക്‌, രസന മുതലായ ദേവതകളും ഇതു പോലെ തന്നെ 


P 


യാകുന്നു. ഇതിനനുകൂലമായി “ഏവമുഖലേതാ ദേവ താഃ 
പാപ്മഭിട” എന്നുളള ബൃഹദാരണ്യക ശ്രുതിയുമുണ്ട്‌. 
അഥഹയ ഏവായം മുഖ്യഃ പ്രാണസ്ത- 
മൃഗ്ദീഥമുപാസാം ച്കരിരേ; തംഹാസുര 
ജുത്വാ വിദധ്വം സുര്‍യ്യഥാ ശ്മാന മാഖണ- 
മൃത്വാവ ധ്വം സേതഃ 
അനന്തരം ഈ മുഖത്തിലുള്ള “പ്രാണന്‍” ഏതോ അതായി 
ഉദ്ഗീഥത്തെ ഉപാസിച്ചു. അസുരന്മാര്‍ അവനെ പ്രാപിച്ച്‌, ആ 
ഖണമായ ആശ്മത്തെ പ്രാപിച്ച്‌ നശിക്കുന്നതുപോലെ നശിച്ചു. 
ഏവം യഥാ 2 ശ്മനമാഖണമൃത്വാ വിധ്വം സത 
ഏവം ഹൈവ സവിധ്വം സതേ യ ഏവം വിദി 
പാപം കാമയതേ യശ്ചൈ നമഭി ദാസതിസ- 
ഏഷോ 7 ശ്മാഖണഃ 
ഇപ്രകാരമറിയുന്നവനില്‍, ആര്‍ പാപത്തെ കാമിക്കുന്നുവോ 
അവന്‍ ഇങ്ങനെ ആഖണ്ഡമായ അശ്മത്തെ (ശിലയെ) പ്രാപിച്ച്‌ 
എപ്രകാരമാണോ നശിക്കുന്നത്‌, അപ്രകാരം തന്നെ നശി 
ക്കുന്നു! പ്രാണവിത്തിനെ ആര്‍ ഹിംസിക്കുന്നുവോ അവനും 


ഇങ്ങിനെ നശിക്കും. അങ്ങിനെയുള്ള ഈ പ്രാണവിത്ത്‌ 
“അശ്മാഖണമാകുന്നു.” 


ആഖണഃ - കുഴിക്കാന്‍ ബുദ്ധിമുട്ടുളള 


നൈ വൈതേനസുരഭി, നദുര്‍ഗ്ഗന്ധി വിജാ- 
നാത്ൃയപഹതപാപ്മാഹ്യേഷ നേതയദശ്നാതി 
യത്‌ പി ബതി തേനേ തരാന്‍ പ്രാണാനവതി 
ഏതമു ഏവാന്തതോ വിത്തോല്‍ ക്രമാ 


തി, വ്യാദദാത്യേ വാന്തത ഇതില്‍. 


ഈ മുഖ്യപ്രാണനെക്കൊണ്ട്‌ സരരഭ്യമുള്ളതിനെ അറിയു 
ന്നില്ല; ദുര്‍ഗ്ഗന്ധമുള്ളതിനെയും ലോകം അറിയുന്നില്ല. എന്തെ 
ന്നാല്‍ ഈ മുഖ്യപ്രാണന്‍ പാപം നീങ്ങിയവനാകുന്നു! അവ 
നെകൊണ്ട്‌ എന്ത്‌ ആശിക്കുന്നുവോ, എന്ത്‌ പാനം ചെയ്യുന്നു 
വോ, അതുകൊണ്ട്‌ ഘ്രാണം മുതലായ, മറ്റു പ്രാണങ്ങളെ രക്ഷി 
ക്കുന്നു. അവസാനകാലത്തില്‍ ഈ മുഖ്യപ്രാണനെ, മുഖ്യപ്രാ 
ണവൃത്തിയായ അന്നപാനങ്ങളെ ലഭിക്കാത്തതുകൊണ്ടുതന്നെ 
ര്ലാണം മുതലായ പ്രാണങ്ങളുടെ സമുദായം ശരീരം വിട്ടു 
പോവുന്നു. മരണകാലത്തില്‍ വായ്‌ പിളര്‍ക്കുന്നു എന്നതാണ്‌ 
അടയാളം. 


തം ഹ്യങ്ങ്ഗിരാ ഉദ്ഗീഥാമുപാസാം ചക്രേ; 
ഏതമു ഏവാ£ 1 -ങ്ങ്‌ ഗിരസം മന്യന്തേ 2 ങ്ങ്ഗാ 
നാം യദ്രസഃ 

ആ മുഖ്യപ്രാണനായി ഉദ്ഗീഥത്തെ അങ്ങ്‌ ഗിരസ്സ്‌ ഉപാസി 


ച്ചു. ഈ മുഖ്യപ്രാണനെത്തന്നെ ആങ്ങ്ഗിരസമെന്ന്‌ വിചാരി 
ക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ അംഗങ്ങളുടെ രസമാകുന്നു. 


അംഗങ്ങള്‍ക്ക്‌ പ്രാണനെന്ന നിലയില്‍ രസമായിരിക്കുന്നതു 
കൊണ്ടാണ്‌ ആങ്ങ്ഗിരസമെന്ന്‌ പറയപ്പെടുന്നത്‌. 


തേന തംഹ ബൃഹസ്പതിരുദ്ഗീഥ Senate 

ഏതമു ഏവ ബൃഹസ്പതി മന്യന്തേ വാഗ്ഘി 

ബൃഹതി, തസ്യ ഏഷപതിഃ 

തേന തം ഹാ [1 യാസ്യ ഉദ്ഗീഥമുപാസാം ചക്രേ; 

ഏതമു ഏവ 27 യാസ്യം മന്യന്ത 
ആസ്യാദ്യായതേ. 


അതുകൊണ്ട്‌ ബൃഹസ്പതി ആ പ്രാണനായ ഉദ്ഗീഥത്തെ 
ഉപാസിച്ചു. ഈ പ്രാണനെത്തന്നെ ബൃഹസ്പദിയെന്ന്‌ വിചാ 
രിക്കുന്നു. ബൃഹതി എന്നു പറയുന്നത്‌ വാക്കാകുന്നു. ആ 
വാക്കിന്‌ പ്രാണന്‍ പതിയാകുന്നു. 

തേതനം ഹ ബകോ ദാല്ഭ്യോ വിദാം ചകാര; 

സ ഹ നൈമിശീയാനാ മുദ്ഗതാ ബഭൂവ; 

സ ഹ സ്്‌മൈഭ്യഃ കാമാനാ ഗായതി. 

അതുകൊണ്ട്‌ ആ പ്രാണനെ ദല്‍ഭ്യന്റെ പുത്രനായ ബകന്‍ 
അറിഞ്ഞു. അവന്‍ നൈമിശാരണ്യത്തിലുള്ളവരുടെ ഉദ്ഗതാ 
വായി ഭവിച്ചു. അവന്‍ അവര്‍ക്കായി, കാമങ്ങളെ ആഗാനം 
ചെയ്തു! 

ആഗാതാ ഹ വൈ കാമാനാം ഭവതി, 

യ ഏതദേവം വിദ്യാനക്ഷരമുദ്ഗീഥ 

മുപാസ്തേ; ഇത്യധ്യാത്മം. 

യാതൊരുവനാണോ ഇപ്രകാരമറിഞ്ഞ്‌, ഈ അക്ഷരമാ 
കുന്ന ഉദ്ഗീഥത്തെ ഉപാസിക്കുന്നത്‌ അവന്‍ കാമങ്ങളെ 


ആഗാനം ചെയ്യുന്നവനായി ഭവിക്കുന്നു. ആത്മവിഷയമായ 
ഉദ്ഗീതം ഉപാസനയാകുന്നു. 


മൂന്നാം ഖണ്ഡം 


അഥാധി ദൈവതം:- യ ഏവാസഈ തപതി, 

തമുദ്ഗീഥമുപാസീത; ഉദ്യന്‍വാ ഏഷ്പ്ര- 

ജാഭ്യാ ഉദ്ഗായതി; ഉദ്യംസ്തമോ ഭയമ 

പഹന്തി; അപഹന്താ വൈ ഭയസ്യ 

തമസോ ഭവതി യ ഏവം വേദ 

ഇനി ദേവതാവിഷയമായ ഉദ്ഗീഥോപാസനത്തെക്കുറിച്ച്‌ പറ 
യുന്നു. ആരാണോ ആ തപിക്കുന്നത്‌ അവന്‍ തന്നെ ഉദ്ഗീ 
ഥത്തെ ഉപാസിക്കണം. ഇവന്‍ ഉദിക്കുന്നവനായിട്ട്‌, പ്രജകള്‍ക്കു 
വേണ്ടി ഉദ്ഗാനം ചെയ്യുന്നു. ഉദിച്ച്‌ തമസ്സിനേയും ഭയത്തി 
നേയും നശിപ്പിക്കുന്നു. യാതൊരുവന്‍ ഇപ്രകാരമറിയുന്നുവോ, 


അവന്‍ ഭയത്തിന്റേയും തമസ്സിന്റേയും നാശകനായി ഭവി 
ക്കുന്നു! 


സ്ഥാനഭേദത്താല്‍ പ്രാണനും, ആദിത്യനും വേറെവേറെ എന്ന 
പോലെ കാണപ്പെടുന്നു എങ്കിലും അവര്‍ക്ക്‌ സ്വരൂപഭേദമി. 


സമാന ഉ ഏവായം ചാ സന ചോഷ്ണോണ്‍€£ 


യമുഷ്ണോ സന, സ്വരഇതീമമാ ചക്ഷതേ 


P 


സ്വര ഇതി പ്രത്യാസ്വര ഇത്യമും, തസ്മാദ്വാ 

ഏത മിമ മമും ചോദ്ഗീഥമുപാസീത. 

പ്രാണനും, ആദിത്യനും ഗുണം കൊണ്ട്‌ ഒരുപോലെയാണ്‌. 
പ്രാണന്‍ ഉഷ്ണനാകുന്നു. സൂര്യനും ഉഷ്ണ നാകുന്നു. സ്വരന്‍ 
എന്ന്‌ പ്രാണനെ പറയുന്നു. സ്വരന്‍ എന്നും പ്രത്യാസ്വരന്‍ 
എന്നു ആദിത്യനെ പറയുന്നു. അതുകൊണ്ട്‌ പ്രാണനും, ആദി 
തൃനുമായ ഈ ഉദ്ഗീഥത്തെ ഉപാസിക്കണം. 


അഥഖലു വ്യാനമേവോദ്ഗീഥ മുപാസീത; 

യദ്വൈപ്രാണിതി സപ്രാണോ;; യദപാനി- 

തിസോ!£ പാനഃ അഥയഃ പ്രാണാപാനയോഃ 

സന്ധിഃ സവ്യാനഃ യോവ്യാനഃ സാ വാക്‌ 

തസ്മാദപ്രാണനപാനന്‍ വാചമഭി വ്യാഹരതി. 

ഇനി വ്യാനനായി ഉദ്ഗീഥത്തെ ഉപാസിക്കണം. പ്രാണനം 
ചെയ്യുന്നത്‌ ഏതോ, അതു പ്രാണനാണെന്നു പറയുന്നു. അപ 
മാനിക്കുന്നത്‌ ഏതോ ആ വൃത്തി വിശേഷം അപാനനാകുന്നു. 
പ്രാണവൃത്തിയുടേയും, അപാനവൃത്തിയുടേയും സന്ധി 
ഏതാണോ, അത്‌ വ്യാനന്‍ ആകുന്നു. വ്യാനന്‍ ഏതോ അതു 
വാക്കാകുന്നു. അതിനാല്‍ പ്രാണിക്കാതെയും, അപമാനിക്കാ 
തെയും വാക്ക്‌ ഉച്ചരിക്കുന്നു. 

യാവാക്‌ സര്‍ക്‌, തസ്മാദപ്രാണന്നന 

പാനനൃചമഭിവ്യാഹരതി, യര്‍ക്‌, 

തത്സാമ, തസ്മാദപ്രാണന്നനപാനന്‍ 

സാമഗായതി യത്സാ മസ ഉദ്ഗീഥ 

സ്തസ്മാദ പ്രാണന്നനപാനന്നുദ്ഗായതി. 

വാക്ക്‌ ഏതാണോ അതാണ്‌ ഒടുക്ക്‌. അതിനാല്‍ പ്രാണവ്യാ 
പാരം ചെയ്യാതെയും, അപാനവ്യാപാരം ചെയ്യാതെയും, ജക്‌ 
ഉച്ചരിക്കുന്നു. ജൂക്ക്‌ ഏതാണോ അതു സാമമാകുന്നു. അതി 
നാല്‍ പ്രാണിക്കാതെയും, അപമാനിക്കാതെയും, സാമത്തെ 
ഗാനം ചെയ്യുന്നു. സാമം ഏതോ അതുതന്നെ ഉദ്ഗീഥമാകുന്നു. 
അതിനാല്‍ പ്രാണിക്കാതെയും അപാനിക്കാതെയും ഉദ്ഗാനം 
ചെയ്യുന്നു. 

അതോ യാന്യന്യാനി വീര്‍യ്യവന്തി 

കമ്മാണി യഥാഗ്നേര്‍മ്മന്ഥനമാജേഃ 

സരണം ദൃധന്യധനുഷ ആയമനമ 

പ്രാണന്നനപാനം സ്താനീകരോതി; 

ഏതസ്യഹേതോ ര്‍വ്യാന മേവോദ്ഗീഥ 

മുപാസിത. 

അതിനാല്‍ അഗ്നിയെ കടഞ്ഞെടുക്കുക, ഒരു സ്ഥാനത്തു 
നിന്ന്‌ മത്സരിച്ചോടുക, ഉറപ്പുള്ള വില്ലു വലിക്കുക, തുടങ്ങിയ 
കര്‍മ്മങ്ങള്‍, പ്രാണാപാന വൃത്തികള്‍ കൂടാതെ ലോകം ചെയ്യു 


ന്നു. അതിനാല്‍ വ്യാനന്‍ തന്നെയായ ഉദ്ഗീഥത്തെ ഉപാസി 


ക്കണം. 


K 


അഥഖലൂദ്ഗീഥാക്ഷരാണ്യുപാസീതോ 
ദ്ഗീഥ ഇതി; പ്രാണ ഏവോത്‌, 
പ്രാണേനഹ്യുത്തിഷ്ഠതി, വാഗ്ലീഃ 
വാചോഹഗിര ഇത്യാചക്ഷതേ, 


അന്നഥെ, അന്നേഹീ ദംസര്‍വം സ്ഥിതം. 


ഇനി ഉദ്ഗീഥം എന്നുള്ള ഉദ്ഗീഥാക്ഷരങ്ങളെ ഉപാസിക്ക 
ണം. പ്രാണന്‍ തന്നെ ഉത എന്ന അക്ഷരമാകുന്നു. പ്രാണനെ 
കൊണ്ടു എല്ലാം ഉത്ഥാനം ചെയ്തിരിക്കുന്നു. വാക്ക്‌ ഗിഃ എന്ന 
അക്ഷരമാകുന്നു. വാക്കുകളെ, ഗീരുകള്‍ എന്ന്‌ പറയാറുണ്ട്‌. 
ഥ എന്ന അക്ഷരത്തെ അന്നമായി കാണണം. ഇതെല്ലാം അന്ന 
ത്തില്‍ സ്ഥിതിചെയ്യുന്നു. 


ദൃയരേവോ, ദന്തരീക്ഷം ഗീഃ പൃഥിവീഥം; 
ആദിത്യ ഏവോ, ദ്വായുര്‍ഗ്ലീ, രഗ്നിസ്ഥം; 
സാമവേദ ഏവോ ദ്യജ്ജൂര്‍വേദോഗീ, 
രൃഗ്വേദസ്ഥം; ദുഗ്ദ്ധേ സ്മൈ, വാഗ്ദോഹം യോ 
വാചോ ദോഹോ ന്നപാനന്നാദോ ഭവതി യ 
ഏതാന്യേവം വിദ്വാനുദിഗീഥാരണ്യുപാസ്ത 
ഉദ്ഗീഥ ഇതി. 


ദ്യോവ്‌ ഉത്‌ എന്ന അക്ഷരമാകുന്നു. ആ കാരം ഗീ എന്ന 
അക്ഷരമാകുന്നു. പൃഥിവി ഥ എന്ന അക്ഷരമാകുന്നു. ഉത്‌ എന്ന 
അക്ഷരം ആദിത്യനാകുന്നു. വായു ഗീ എന്ന അക്ഷരമാകുന്നു. 
അഗ്നി ഥ എന്ന അക്ഷരവുമാകുന്നു. സാമവേദം ഉത്‌ എന്ന 
അക്ഷരമാകുന്നു. യജൂര്‍വേദം ഗീ എന്ന അക്ഷരമാകുന്നു. 
ജഗ്വേദം ഥ എന്ന അക്ഷരമാകുന്നു. യാതൊരുവന്‍ ഇപ്രകാരമ 
റിഞ്ഞ്‌ ഉദ്ഗീഥ എന്നുള്ള അക്ഷരങ്ങളെ ഉപാസിക്കുന്നുവോ, 
അവന്നായിട്ടുള്ള വാക്ക്‌ യാതൊന്നാണോ, വാക്കിന്റോ ദോഹം 
ആ ദോഹത്തെ ദോഹനം ചെയ്യുന്നു. മാത്രമല്ല, അവന്‍ വളരെ 
അന്ന മുള്ളവനായും അന്നത്തെ ആഗ്രഹിക്കുന്നവനായും 
തീരുന്നു. 

അഥഖല്വാശീഃ സമൃദ്ധി രുപസരണാനീത്യു 

വാസീത, യേ ന സാമ്നാ സ്തോഷ്യന്‍ സ്യാത്ത 

ത്‌ സാമോപധാവേത്‌. 

ഇനി കാമങ്ങളുടെ സമൃദ്ധി എങ്ങിനെ ഉണ്ടാകും? അതി 
നെപ്പറ്റി പറയുന്നു. ഉപമിക്കേണ്ടവയെ ധ്യാനിക്കേണ്ടവയെ, 
എങ്ങിനെ ഉപാസിക്കണം? ഏതു പ്രത്യേക സാമം കൊണ്ട്‌ 
സ്തുതിക്കുവാന്‍ പോകുന്നുവോ ആ സാമത്തെ ഉപധാവനം 
ചെയ്യണം. 

യസ്യമൃചി താമൃചം, യദാര്‍ഷേയം തമൃഷീം 

യാം ദേവതാമഭി ഷ്ടോഷ്യന്‍ സ്യാത്‌ താം 

ദേവതാമുപധാവേത്‌. 

ഏതു ജ്ുക്കിലാണോ, ആ ജുക്കിനേയും ഏതു ട്ടഷിയെ 
സംബന്ധിച്ചാണോ ആ ജഷിയേയും, ഏതു ദേവതയെ സ്തുതി 


ക്കുവാന്‍ പോകുന്നുവോ ആ ദേവതയേയും ഉപധാനം 
ചെയ്യണം. 


യേന ഛന്ദസാ സ്തോഷ്യന്‍ സ്യാതതച്ഛന്ദ 

ഉപധാ വേത്‌, യേനസ്തോമേനസ്തോഷ്യ 

മാണഃ സ്യാത്തം സ്തോമമുപധാവേത്‌ 

ഏതു ഛന്ദുസ്സുകൊണ്ട്‌ സ്തുതിക്കുവാന്‍ പോകുന്നുവോ ആ 
ഛന്ദസ്സിനെ ചിന്തിക്കണം. ഏതു സ്തോമംകൊണ്ട്‌ സ്തുതിക്കു 
വാന്‍ പോകുന്നുവോ ആ സ്തോമത്തെ ചിന്തിക്കയും വേണം. 


യാം ദിശമഭിഷ്ടോന്‍സ്യത്താം ദിശമുപധാവേത്‌ 


ഏതു ദിക്കിനെ അഭിവ്യാപിച്ച്‌ സ്തുതിക്കുവാന്‍ പോകു 
ന്നുവോ ആ ദിക്കിനെ ചിന്തിക്കണം. 

ആത്മനമന്തത ഉപസൃത്യ സ്തുവീത കാമം 

ധ്യായന്ന പ്രമത്തോ£ ഭൃശോഹ യദംസ്മൈ 

സ കാമഃ സമ്യധ്യേത യല്‍കാമഃ സ്തുവീത. 

ഒടുവില്‍ തന്നെത്തന്നെ ചിന്തിച്ച്‌ കാമം ധ്യാനിച്ചുകൊണ്ട്‌, 
പ്രമാദം വരാതെ സ്തുതിക്കണം. യാതൊരു കര്‍മ്മത്തില്‍, 


യാതൊരു കാമത്തോടുകൂടി സ്തുതിക്കുന്നുവോ, ആ കര്‍മ്മ 
ത്തില്‍, ആ കാമം അതിവേഗം സമൃദ്ധി പ്രാപിക്കും. 


നാലാം ഖണ്ഡം 


ഓമിത്യേത ദക്ഷരമുദ്ഗീഥമുപാസിത; ഓമിതി 


ഹ്യുദ്ഗായതി തസ്യോപ വ്യാഖ്യാനം 


ഓമിതൃേത എന്നു തുടങ്ങി പ്രകൃതമായ അക്ഷരത്തെ 
വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇത്‌ ഉത്ഗീഥാക്ഷരം മുത 
ലായവയുടെ ഉപാസനത്തില്‍, ഇടക്കു മുടക്കം വന്നതുകൊ 
ണ്ടാണ്‌ (“ഓ മിത്യാതത്‌” ഇത്യാദി ഒന്നാം ഖണ്ഡത്തിന്റെ ആദി 
യില്‍ വ്യാഖ്യാനിച്ചിട്ടുണ്ട്‌.) 

ദേവാ വൈ മൃത്യോര്‍ബിഭ്യതസ്ത്രയിം വിദ്യാ.. 

പ്രാവിശന്‍; തേ ഛന്ദോഭിരച്ഛാദയന്‍; യദേഭി 

രച്ഛാദയം സ്തച്ഛന്ദസാം ഛന്ദസ്ത്വം. 

ദേവന്മാര്‍, മാരകമായ അസുരപാപത്തെ ഭയപ്പെട്ടുകൊണ്ട്‌, 
ത്രയീവിഹിതമായ കര്‍മ്മം ആരംഭിച്ചു. അവര്‍ ഛന്ദസ്സുകൊണ്ട്‌ 
അതിനെ മറച്ചു. ഛാദനം ചെയ്യുന്നത്‌ യാതൊന്നാണോ അത്‌, 
ഛന്ദസ്സുകളുടെ ഛന്ദസ്സായിരിക്കുന്ന അവസ്ഥയാകുന്നു. 

താനു തത്ര മൃത്യുര്‍യ്യഥാ മത്സ്യമുദകേ 

പരിപശ്യേ ദേവം പര്‍യ്യപശ്യദൃചിസാമ്നി 

യജൂഷി; തേനു വിത്ത്വോര്‍ദ്ധ്വാ ജൂചഃ 

സാമ്നോ യജൂഷഃ സ്വരമേവ പ്രാവിശന്‍ 

ആ ദേവന്മാരെ, വൈദീക കര്‍മ്മം ആരുദിച്ചിട്ടും, മൃത്യു ഉദ 
കത്തില്‍ മത്സ്യത്തെ, ഏതു ഗപ്രകാരത്തിലാണോ കാണുന്നത്‌, 
അപ്രകാരം ഭൂക്കിലും സാമത്തിലും യജുസ്സിലും കാണുന്നു. 
അവര്‍ അതറിഞ്ഞിട്ട്‌, ജൂക്കില്‍നിന്നും, സാമത്തില്‍ നിന്നും, യജൂ 


സ്സില്‍നിന്നും വ്യാവൃത്തന്മാരായിട്ട്‌, സ്വരമെന്നു പറയുന്ന അക്ഷ 
രത്തില്‍ തന്നെ പ്രവേശിച്ചു. 


K 


സ്വരത്യേവം 


യദ്‌ വാ ജചമാപ്നോ ത്യോമിത്യേ വാതി 


സാ മൈവം യജൂരേഷ ഉ സ്വരോ യദേതക്ഷര 
മേതദമൃത ഭയം തത്‌ പ്രവിശ്യ ദേവാ അമൃതാ 


അഭയ അഭവന്‍ 


എപ്പോള്‍ ജക്കിനെ അദ്ധ്യായനംകൊണ്ടു പ്രാപിക്കുന്നോ, 
അപ്പോള്‍ “ഓം” എന്നു ആദരവോടു കൂടി ഉച്ചരിക്കണം. 
ഇങ്ങിനെ സാമത്തെ പ്രാപിക്കുമ്പോഴും യജൂസ്സിനെ പ്രാപിക്കു 
മ്പോഴും, ഈ അക്ഷരം ഏതാണോ, അത്‌ സ്വരമാകുന്നു. ഇത്‌ 
അമൃതവും, അഭയവുമാകുന്നു. ഇതിനെ പ്രാപിച്ചിട്ട്‌, ദേവന്മാര്‍ 
അമൃതന്മാരായും, അഭയന്മാരായും തീര്‍ന്നു. 


സയ ഏത ദേവം വിദ്വാനക്ഷരം ്രഈ- 
ത്യേത ദേവാക്ഷരം സ്വരമമൃതമഭയം പ്രവിശ്യതി; 


തത്‌ പ്രവിശ്യ, യദമൃതാ ദേവസ്തദമൃതോ ഭവതി 


ദേവന്മാരെപ്പോലെ, യാതൊരുവന്‍ ഈ അക്ഷരം അമൃത 
മെന്നും, അഭയമെന്നുമുള്ള ഗുണത്തോടു കൂടി അറിഞ്ഞ്‌ 
സ്തുതിക്കുന്നുവോ, അവന്‍ സ്വരവും അമൃതവും അഭയവു 
മായ ഈ അക്ഷരത്തില്‍ത്തന്നെ പ്രവേശിക്കുന്നു. ഇതില്‍ പ്രവേ 
ശിച്ചിട്ട്‌ ദേവന്മാര്‍, ഏത്‌ അമൃതത്വത്തോടു കൂടിയവരായി ഭവി 
ക്കുന്നുവോ, അതേ അമൃതത്വത്തോടു കൂടിയവനായിത്തീ 
രുന്നു. 


അഞ്ചാം ഖണ്ഡം 


പ്രാണാദിത്യ ദൃഷ്ടിയോടു കൂടിയ ഉദ്ഗീഥത്തിന്റെ ഉപാസന 
പറഞ്ഞതു അനുവദിച്ച്‌ പ്രണവത്തേയും ഉദ്ഗീഥത്തേയും 
ഒന്നാക്കി അതില്‍ പ്രാണങ്ങളുടേയും രശ്മികളുടേയും ഭേദ 
മാകുന്ന ഗുണമുള്ള ദൃഷ്ടിയോടു കൂടിയതും ധാരാളം പുത്ര 
ന്മാരുണ്ടാകുക എന്ന ഫലത്തോടുകൂടിയതും ആയ അക്ഷര 
ത്തിന്റെ ഉപാസന പറയുന്നതിനായി ഉത്തരഗ്രന്ഥം ആരംഭി 
ക്കുന്നു. 

അഥഖലു യ ഉദ്ഗീഥഃ സ പ്രണവഃ സ ഉദ്‌ 

ഗീഥ ഇത്യസന വാ ആദിത്യ ഉദ്ഗീഥ ഏഷ 

പ്രണവ ഓമിതി ഹേഷസ്വരന്നേതി 

ഏതാണോ ഉദ്ഗീഥമെന്നു പറയുന്നത്‌ അത്‌ പ്രണവമാകു 
ന്നു. അതാണോ പ്രണവം എന്നു പറയുന്നത്‌ അത്‌ ഉദ്ഗീഥമാ 
കുന്നു. ഇത്‌ പ്രസിദ്ധമാണല്ലോ? ഈ ആദിത്യന്‍ ഉദ്ഗീഥമാകു 
ന്നു. ഇവന്‍ പ്രണവമാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഇവന്‍ ഓം 
എന്നുച്ചരിച്ചുകൊണ്ടു ഗമിക്കുന്നു. 

ഏതമു ഏവാഹ മഭ്യഗാസിഷം, തസ്മാന്മമ 

ത്വമേകോ £ സീതിഹ കാഷിതകിഃ പൂത്രമു 

വാച; രശ്മീംസ്ത്വം പര്‍യ്യാവത്തയാദ്‌ ബഹുവോ 


വൈതേ ഭവിഷ്യന്തീ ത്യധി ദൈവത 


P 


1 


ഈ ആദിത്യരൂപമായ ഉദാഗീഥം തമന്നെ ഞാന്‍ ആഭിമു 
ഖ്യത്തോടെ ഗാനം ചെയ്യുന്നു. അതിനാല്‍ എനിക്ക്‌, നീ ഒരു 
വന്‍ മാത്രം ഉണ്ടായിരുന്നു. നീ രശ്മികളാല്‍ ഭേദത്തോടു കൂടി 
ധ്യാനിക്കുന്നു. നിനക്ക്‌ വളരെ പുത്രന്മാര്‍ ഉണ്ടാകും. ഇത്‌ അതി 
ദൈവതമായ ഉപാസനയാണ്‌. 


അഥാധ്യാത്മം -- യ ഏവായം മുഖ്യഃ പ്രാണസ്ത 
മുദ്ഗീഥ മുപാസീത; ഓമിതിഹേഷ സ്വരന്നേതി 


ഇനി അധ്യാത്മ പ്രാണദൃഷ്ടിയോടുകുടിയുള്ള ഉദ്ഗീഥോ 
പാസനയെ പറയുന്നു. ഈ മുഖത്തിലുള്ള പ്രാണന്‍ ഏതോ, 
അതായി തന്നെ ഉദ്ഗീഥത്തെ ഉപാസിക്കണം. ഈ പ്രാണന്‍ 
“ഓം” എന്ന്‌ ഉച്ചരിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്‌. 
ഏതമു ഏവാഹമഭ്യഗാസിഷം തസ്മാ 
ന്മമത്വമേകോ £ സീതിഹ കാഷിതകിഃ 
പുത്രമുവാച; പ്രാണാം സ്ത്വം ഭൂമാന 
മഭിഗായതാദ്‌ ബഹവോ വൈമേ ഭവിഷ്യന്തീതി. 
ഈ പ്രണനാകുന്ന ഉദാഗീഥത്തെത്തന്നെ ഞാന്‍ അഭിഗാനം 
ചെയ്തു. അതിനാല്‍ എനിക്ക്‌ നീ ഒരുവന്‍ മാത്രമെ ഉള്ളു എന്ന്‌, 
കുഷീതകന്റെ പുത്രനോടു ഞാന്‍ പറഞ്ഞു. എനിക്കു വളരെ 
പുത്രന്മാര്‍ ഉണ്ടാകട്ടെ എന്നുള്ള അഭിപ്രായത്തോടു കൂടി, നീ 
ബഹുത്വത്തോടുകൂടിയ ഉദ്ഗീഥത്തെ പ്രാണങ്ങളായി അഭി 
ഗാനം ചെയ്യൂ. 
അഥഖലു, യ ഉദ്ഗീഥഃ സ പ്രണവോയഃ പ്രണവഃ 
സ ഉദ്ഗീഥ ഇതി ഹോതൃഷ ദനാദ്ധൈവാപി 
ദുരുദ്ഗീത മനു സമാഹര തീ ത്യനു സമാഹരതീതി 
ഉദ്ഗീഥം ഏതോ അത്‌ പ്രണവമാകുന്നു. പ്രണവം ഏതോ 


അത്‌ ഉദ്ഗീഥമാകുന്നു.ഹോതാവിന്റെ സ്ഥാനത്തു നിന്ന്‌, തെറ്റായ 
ഉദ്ഗീഥം തിരുത്തി, ശരിയാക്കാമെന്ന്‌ തീര്‍ച്ചയാണ്‌. 


ആറാം ഖണ്ഡം 


ഇയമേ വര്‍ഗ്ൃഗ്നിഃ സാമ; തദേ തദേതസ്യ മൃച്യ 

ധ്യൂഡം സാമ; തസ്മാദൃച്യധ്യുഡം സാമഗീയതേ; 

ഇയമേവസാഗ്നിരമസ്തതസാമ 

ഈ വൃഥ്വി ജുക്കാകുന്നു. അഗ്നി സാമമാകുന്നു. അങ്ങിനെ 
യുള്ള ഈ സാമം, ഈ വൃഥിവിയാകുന്ന ജക്കില്‍, ഉപരിഭാവ 
ത്തില്‍ ഇരിക്കുന്നതായി, ഗാനം ചെയ്യപ്പെടുന്നു. ഈ വൃഥിവി 
സാ എന്ന അക്ഷരമാകുന്നു. അഗ്നി അമയാകുന്നു. വൃഥി 
വിയും അഗ്നിയും ചേര്‍ന്നത്‌ സാമമാകുന്നു. 

അന്തരീക്ഷ മവര്‍ഗ്വായുഃ സാമ; തദേത ദേതസ്യാ 

മൃ ചൃ ധ്യൂഡം സാമ; തസ്മാ ദൃച്യ ധ്യൂഡം 

സാമഗീ- 
യതേ; അന്തരീക്ഷമേവ സാ വായുരമ- 


സ്തത്‌ സാമ. 


അന്തരീക്ഷം ജക്കാകുന്നു. വായു സാമമാകുന്നു. a 
നെയുള്ള ഈ സാമം, ഈ ജക്കില്‍ അധ്യുഡമമാകുന്നു. അതി 
നാല്‍ സാമം ജക്കില്‍ അധ്യുഡ്രമായി ഗാനം ചെയ്യപ്പെടുന്നു. 
അന്തരീക്ഷം “സാ” എന്ന അക്ഷരമാകുന്നു. അന്തരീക്ഷവും 
വായുവും ചേര്‍ന്നത്‌ സാമമാകുന്നു. 


ദൌരേ വര്‍ഗ്ലാദിത്യഃ സാമ; തദേത ദേതസ്യാ 

മൃ ച്യ ധ്യൂഡം സാമ, തസ്മാ ദൃച്യ ധ്യൂഡം 

സാമഗീയതേ, ദൃയരേവസാ ദിത്യോ £ 

മസ്തത്‌ സാമ. 

ദ്യോവ്‌ ജുക്കാകുന്നു. അദിത്യന്‍ സാമമാകുന്നു. അങ്ങിനെ 
യുള്ള ഈ സാമം, ഈ ജുക്കിന്റെ മേലെയായി സ്ഥിതി ചെയ്യു 
ന്നു. അതുകൊണ്ടു സാമം ജക്കില്‍ അധ്യൂഡ്മമായി ഗാനം ചെയ്യ 
പ്പെടുന്നു. ദ്യോവു “സാ” എന്ന അക്ഷരമാകുന്നു. ആദിത്യന്‍ 
“ആമ” എന്ന അക്ഷരമാകുന്നു. ദ്യോവും ആദിത്യനും കൂടിയത്‌ 
സാമമാകുന്നു. 

നക്ഷ്രതാണ്യേവര്‍ക്‌ ചന്ദ്രമാ: സാമ 

തദേ തദേ തസ്യാ മൃ ച്യ ധ്യൂഡം സാമ 

തസ്മാ ദൃച്യ 

ധ്യൂഡം സാമ ഗീയതേ; നക്ഷ്താണ്യേവസാച 

ന്രമാ അമസ്തല്‍ സാമ 

അധ്യൂഡ - സമൃദ്ധിയുള്ള, കയറുന്ന 

നക്ഷത്രങ്ങള്‍ ജക്കാകുന്നു. ചന്ദ്രന്‍ സാമമാകുന്നു. അങ്ങി 
നെയുള്ള ഈ സാമം, ഈ ജക്കിന്റെ മേലെയായി സ്ഥിതി 
ചെയ്യുന്നു. അതിനാല്‍ സാമം ജക്കില്‍ അധ്യൂഡ്മായി ഗാനം 
ചെയ്യപ്പെടുന്നു. നക്ഷത്രങ്ങള്‍ “സാ” എന്ന അക്ഷരമാകുന്നു. 
നക്ഷത്രങ്ങളും ചന്ദ്രനും കൂടിയത്‌ സാമമാകുന്നു. 

അഥയ ദേതദാ ദിത്യസൃശൂക്ടം ഭാഭ സൈവര്‍ ഗഥ 

യന്നീലം പരഃ കൃഷ്ണം തത്‌ സാമ; തദേ തദേ 

തസ്യാ മൃച്യ ധ്യൂഡം സാമ; തസ്മാ ദൃച്യ 

ധ്യൂഡം സാമഗീയതേ; അഥയദേ വൈതദാ 

ദിത്യസ്യ ശുക്ലം ഭഃ സൈവസാ 2 ഥയന്നീലം 

പരം കൃഷ്ണം തദ മസ്തത്‌ സാമ. 

അതുപോലെ ആദിത്യന്റെ ശുക്മായ ദീപ്തി ജക്കാകുന്നു. 
നീലമായി ഏറ്റവും നന്നായി കാണുന്ന കറുപ്പ്‌ ഏതോ അത്‌ 
സാമമാകുന്നു. അങ്ങിനെയുള്ള സാമം, ഈ ജ്ുക്കില്‍ അത്യു 
ഡമാകുന്നു. അതുകൊണ്ട്‌ സാമം ജുക്കില്‍ അത്യുഡഃമായി 
ഗാനം ചെയ്യപ്പെടുന്നു. ഇനി ആദിത്യന്റെ ശുദ്ധമായ ദീപ്തി 
ഏതാണോ അത്‌ “സാ” എന്ന അക്ഷരമാകുന്നു. നീലമായി 
അതിശയകരമായുള്ള “കൃഷ്ണവര്‍ണ്ണം” ഏതോ അത്‌ “അമ” 
എന്ന ശബ്ദമാകുന്നു. ശുക്സമായ ദീപ്തിയും നീലമായ കറുപ്പും 
ചേര്‍ന്നത്‌ സാമമാകുന്നു. 

അഥയ ഏഷോ 1 ന്തരാദിത്യേ ഹിരണ്മയഃ 


പുരുഷോ ദൃശ്യതേ ഹിരണ്യശ്മ ശ്രൂര്‍ഹിരണ്യ 


2 


കേശ ആ പ്രണഖാത്‌ സര്‍വ്വ ഏവ സുവര്‍ണ്ണഃ 
തസ്യയഥാ കപ്യാസം പുണ്ഡരീകമേവ മക്ഷിണീ, 
തസ്യോദിതി നാമ, സ ഏഷ സര്‍വ്വേഭ്യഃ പാപ്മഭ്യ 
ഉദിതഃ ഉദേതി ഹ വൈ സര്‍വ്വേഭ്യഃ പാപ്മ- 


ഭ്യോയ ഏവം വേദ 


ആദിത്യന്റെ മദ്ധ്യത്തില്‍, ഹിരണ്മയനായ, യാതൊരു പുരു 
ഷനെ കാണുന്നുണ്ടോ, അവന്‍ ഹിരണ്യാശ്മശ്രുവും, ഹിരണ്യ 
കേശനും, നവാഗ്രം മുതല്‍ മുഴുവനും സുവര്‍ണ്ണനുമാകുന്നു. 
അവന്റെ അക്ഷികള്‍, കപിയുടെ പൃഷ്ടത്തിന്റെ താഴെ അറ്റം 
പോലെയാകുന്നു. താമരപ്പൂവ്‌ എങ്ങിനെയോ, അങ്ങിനെയാകു 
ന്നു. അവന്റെ നാമം ഉത്തെ എന്നാകുന്നു. അങ്ങിനെയുള്ള ഈ 
ദേവന്‍ എല്ലാ പാപങ്ങളില്‍ നിന്നും ഉയര്‍ന്നവനാകുന്നു. യാതൊ 
രുവന്‍ ഇപ്രകാരം അറിയുന്നുവോ, അവന്‍ എല്ലാ വിധ പാപ 
ങ്ങളില്‍ നിന്നും ഉയരുന്നു. 

തസ്ധ്യര്‍ക്‌ ച സാമ ച ഗേഷ്ണാ തസ്മാദുദിഗീഥ 

സ്തസ്മാത്ത്വേ വോദ്ഗാ തൈതസ്യഹിഗാതാ 

സ ഏഷ യേ ചാമുഷ്മത്‌ പരാഞ്ചോലോ 

കാസ്തേഷാം ചേഷ്ടേ ദേവകാമാനാം ചേ 

തൃധി ദൈവതം 

അവന്‌ ഒക്കും, സാമവും, മുട്ടുകളാകുന്നു. അതിനാല്‍ ആ 
ദേവന്‍ ഉദ്ഗീഥമെന്നു പറയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ 
ഉത്തെന്ന നാമത്തോടുകൂടിയ ഈ ദേവന്റെ ഗാതാവ്‌ ഉത്തിനെ 
ഗാനം ചെയ്യുന്നവനാകുന്നു. അങ്ങിനെയുള്ള ഉത്തെന്നുപേരോ 


ടുകൂടിയ ഈ ദേവന്‍, ആദിത്യനു മേലുള്ള ലോകങ്ങള്‍ യാതൊ 
ന്നാണോ, അവക്കും, ദേവകാമങ്ങള്‍ക്കും ഈശനാകുന്നു. 


ഏഴാം ഖണ്ഡം 


വാ ഗേവര്‍ക്‌ പ്രാണഃ സാമ; തദേ തദേ തസ്യാ 
മൃച്യു ധ്യൂഡം സാമ; തസ്മാ ദൃച്യ ധ്യൂഡം 
സാമഗീയതേ, 


വാഗേവസാ; ്രാണോമഃ തത്സാമ 


ഇനി അധ്യാത്മമായ സ്വരൂപം പറയുന്നു. വാക്ക്‌ ഭൂക്കാകു 
ന്നു. പ്രാണന്‍ സാമമാകുന്നു. അങ്ങനെയുള്ള ഈ സാമം ഈ 
ലുക്കിനു മേലായിരിക്കുന്നു. അതുകൊണ്ടു സാമം ജഃക്കിന്‌ 
മേലായി ഗാനം ചെയ്യപ്പെടുന്നു. വാക്ക്‌ “സാ” എന്ന അക്ഷര 
മാകുന്നു. പ്രാണന്‍ “അമ” എന്നുള്ള ശബ്ദമാകുന്നു. വാക്കും 
പ്രാണനും കൂടിയത്‌ സാമമാകുന്നു. 


ചക്ഷുരേവന്‍ ഗാത്മാസാമ; തദേ തദേ തസ്യമൃച്യ 
ധ്യൂഡം സാമ; തസ്മാ ദ്യ ച്യ ധ്യൂഡം 

സാമ ഗീയതേ; 
ചക്ഷുരേ വസാ 27 ത്മ 7 മസ്തത്‌ സാമ 


ചക്ഷുസ്സ്‌ ജക്കാകുന്നു. ആത്മാവ്‌ സാമമാകുന്നു. അങ്ങി 
നെയുള്ള ഈ സാമം ജക്കിന്റെ മേലായിരിക്കുന്നു. അതിനാല്‍ 


സാമം ഉടക്കില്‍ അധ്യൂഡദമായി ഗാനം ചെയ്യപ്പെടുന്നു. mld 
“സം” എന്ന അക്ഷരമാകുന്നു. ആത്മാവ്‌ “അമ” എന്ന ശബ്ദമാ 
കുന്നു. ചക്ഷുസ്സും ആത്മാവും ചേര്‍ന്നത്‌ സാമമാകുന്നു. 


ശ്രോത്രമേവര്‍ങ്ങ്‌ മനഃ സാമ; തദേ 
തദേസ്യാമൃച്യധ്യൂഡ്രം സാമ; തസ്മാദൃച്യ 
ധ്യുഡം സാമഗീയതേ; ശ്രോത്രമേവസാ 


മനോ £ മസ്തത്‌ സാമ. 


ശ്രോത്രം ജക്കാകുന്നു. മനസ്സ്‌ സാമമാകുന്നു. അങ്ങിനെ 
യുള്ള സാമം ഈ ജുക്കിന്റെ മേലാകുന്നു. അതുകൊണ്ട്‌ സാമം 
ക്കില്‍ അധ്യൂഡ്മമാകയി ഗാനം ചെയ്യപ്പെടുന്നു. ശ്രോത്രം “സാ” 
എന്ന അക്ഷരമാകുന്നു. ശ്രോത്രവും മനസ്സും കൂടിയത്‌ സാമ 
മാകുന്നു. 


അഥ യദേതദക്ഷ്ണഃ ശുക്ലം ഭഃ സൈവര്‍ 
ഗഥയന്നീലം പരം കൃഷ്ണം തത്‌ സാമ; 


തദേ തദേ തസ്യാ മൃച്യ ധ്യൂഡം സാമ 
തസ്മാദൃച്യ 


ധ്യൂഡഃ സാമഗീയതേ; അഥയദേവൈത 
ദക്ഷ്ണഃ ശുക്ടം ഭാ സൈവസാ £ ഥയന്നീ- 


ലം പരഃ കൃഷ്ണം തദമസ്തത്‌ സാമ. 


അതുപോലെ അക്ഷിയുടെ ഈ ശുക്ലമായ ദീപ്തി ഏതോ 
അത്‌ ജക്കാകുന്നു. നീലമായും ഏറ്റവും കൃഷ്ണമായുള്ളത്‌ 
ഏതോ അത്‌ സാമമാകുന്നു. അങ്ങിനെയുള്ള ഈ സാമം ഈ 
ജക്കില്‍ അധ്യൂഡമായിരിക്കുന്നു. അതുകൊണ്ടു സാമം 
ക്കിന്‌ മേലായിരിക്കുന്നു. സാമം ജക്കിനു മേലായി ഗാനം 
ചെയ്യപ്പെടുന്നു. ഇനി അക്ഷിയുടെ ഈ ശുക്ലമായ ദീപ്തി 
ഏതോ അത്‌ “സാ' എന്നതാകുന്നു. നീലമായും ഏറ്റവും 
കൃഷ്ണമായുള്ളതും ഏതോ അത്‌ “അമ” എന്ന ശബ്ദമാകു 
ന്നു. അത്‌ ശുക്ലവും കൃഷ്മവും ആയ ദീപ്തികള്‍ കൂടിയ സാമ 
മാകുന്നു. 

അഥയ ഏഷോ ¢ ന്തരക്ഷിണി 

പുരുഷോ ദൃശ്യതേ സൈവര്‍ക്‌ തത്സാമ, 

തദുക്ഥം, തദ്യ ജൂസ്തദ്‌ ബ്രഹ്മ തസ്യ 

തസ്യ തദേവ രൂപം യദമുഷ്യരൂപം, 

യാവമുഷ്യ, ഗേഷ്ണൌാതാഗേഷ്ണാ, യന്നാമത 

ന്നാമ. 

കണ്ണിനുള്ളില്‍ ഏതു പുരുഷനാണോ കാണപ്പെടുന്നത്‌ അത്‌ 
ജക്കാകുന്നു. അത്‌ സാമമാകുന്നു. അത്‌ ഉക്ഥമാകുന്നു. അത്‌ 
യജുസ്സാകുന്നു, അത്‌ ബ്രഹ്മമാകുന്നു, അത്‌ മൂന്നു വേദങ്ങളും 
ആകുന്നു. അവന്റെ, ആ ആദിത്യ പുരുഷന്റെ രൂപം ഏതോ, 
അതു തന്നെ ഈ ചാക്ഷുഷന്റേയും രൂപമാകുന്നു. ആദിത്യപു 
രുഷന്റെ പര്‍വ്വങ്ങള്‍ ഏവയാണോ അവ ഇവന്റേയും ഗേഷണ 
ങ്ങളാകുന്നു. ആദിത്യപുരുഷന്റെ നാമമേതോ, അത്‌ ഈ ചാക്ഷു 
ഷന്റെ നാമമാകുന്നു. 


ചാക്ഷുഷം - ആറാമത്തെ മനു 


P 


സ ഏഷ യേ ചൈത സ്മാദര്‍വാഞ്ചോലോകാ 

സ്തേഷാം ചേഷ്ട, മനുഷ്യകാമാനാം ചേതി, 

തദ്യ ഇമേ വീണായാം ഗായന്ത്യേതം തേ 

ഗായന്തി തസ്മാത്തേ ധനസനയഃ 

ഇങ്ങനെയുള്ള ഈ ചാക്ഷുഷനായ പുരുഷന്‍, ഈ 
അദ്ധ്യാത്മികമായ ആത്മാവില്‍ നിന്ന്‌, ഇപ്പുറമുള്ള ലോകങ്ങള്‍ 
ഏതാണോ അവയ്ക്കും മനുഷ്യകാമങ്ങള്‍ക്കും ഈശനാകു 
ന്നു. അതിനാല്‍, ഏതു ഗായകന്‍ വീണയില്‍ ഗാനം ചെയ്യു 
ന്നുവോ അവന്‍ ഇവനെ ഗാനം ചെയ്യുന്നു. അതിനാല്‍ അവന്‍, 
ധനവാനാകുന്നു. 

അഥയ ഏതദേവം വിദ്യാന്‍ സാമഗായ 

ത്യൂഭ൦ സഗായതി; സോ 7 മുനൈവ സ 

ഏഷ യേചാ മുഷ്മാത്‌ പരാഞ്ചോ ലോ 

കാസ്താം ശ്ചാ £ പ്നോതി ദേവകാമാംശ്ച. 

യാതൊരുത്തന്‍ ഇപ്രകാരമറിഞ്ഞുകൊണ്ട്‌, സാമം ഗാനം 
ചെയ്യുന്നുവോ, അവന്‍ ആ ആദിത്യനില്‍ കൂടി ആദിത്യനിലുള്ള 
ദേവനായിത്തീര്‍ന്നിട്ട്‌, അവനില്‍ നിന്ന്‌ മേലുള്ള ലോകങ്ങള്‍ 
ഏതോ അവയേയും, ദേവകാമങ്ങളേയും പ്രാപിക്കുന്നു. 

അഥാനേ നൈവ യേ ചൈതസ്മാദര്‍വഞ്ചോ 

ലോകസ്താം ശ്ചാ ££ പ്നോതി മനുഷ്യകാമാംശ്ച 

തസ്മാദു ഹൈവം വിദുദ്ഗാതാ ബ്രൂയാത്‌. 

കം തേ കാമ മാഗായാനീതി; ഏഷഹ്യേവ 

കാമാഗാനസ്യേഷ്ടേയേ ഏവം വിദ്വാന്‍ 

സാമഗായതി സാമഗായതി 

അതുപോലെ ഈ ചാക്ഷുഷനില്‍ കൂടി, ഇവനില്‍ നിന്നും 
അപ്പുറമുള്ള ലോകങ്ങള്‍ എവയാണോ അവയും, മനുഷ്യകാ 
മങ്ങളെ പ്രാപിക്കുന്നു. അതിനാല്‍ ഇപ്രകാരമറിയുന്നവനായ 
ഉദ്ഗാതാവ്‌ ചോദിക്കുന്നു. “നിനക്ക്‌ ഏതു കാമത്തെ ഞാന്‍ 
ആഗാനം ചെയ്യണം?” എന്തെന്നാല്‍ യാതൊരുത്തന്‍ ഈ 


പ്രകാരമറിഞ്ഞു സാമം ഗാനം ചെയ്യുന്നുവോ അവന്‍ കാമങ്ങളെ 
ആ ഗാനം ചെയ്യുന്നതിന്‌, ഈശനായി ഭവിക്കുന്നു. 


എട്ടാം ഖണ്ഡം 


ത്രയോ ഹോദ്‌ ഗീഥേ കുശലാ ബഭൂവുഃ ശിലകഃ 
ശാലാവത്യ, ശ്ചൈകിതായനോ ദാല്ഭ്യഃ, 
പ്രവാഹണോ ജൈവലിരിതി തോഹോചു 
രുദ്ഗഗകീഥേ വൈ കുശലഃ സ്മോ ഹന്തോദ്‌ 
ഗീഥേ കഥാം വദാമ ഇതി. 

ശലാവാന്റെ പുത്രനായ ശിലകന്‍, ചികിതായനന്റെ പുത്ര 


നായ ഭാല്ഭ്യന്‍, ജീവലന്റെ പുത്രനായ പ്രവാഹണന്‍, ഇങ്ങനെ 
മൂന്നുപേര്‍ ഉദ്ഗീഥത്തില്‍ കുശലന്മാരായിട്ടുണ്ടായിരുന്നു. 


അവര്‍ പറഞ്ഞു നാം ഉദ്ഗീഥത്തില്‍ കുശലന്മാരെന്നു പ്രസിദ്ധ 


രാണല്ലൊ? നിങ്ങള്‍ അനുവദിക്കുന്ന പക്ഷം, നമുക്ക്‌ 
ഥത്തെ സംബന്ധിച്ച്‌ ചിന്തിക്കാം. 

തഥേതി ഹ സമുപവിവിശുഃ സ ഹ 

പ്രവാഹണോ ജൈവലിരുവാച - ഭാഗവന്താ 

വശ്രേവദതാം; ബ്രാഹ്മണയോര്‍വ്വദതോ 

ര്‍വാചം ശ്രോഷ്യാമിതി 

അങ്ങിനെയാകട്ടെ എന്ന്‌ പറഞ്ഞ്‌ അവര്‍ ഇരുന്നു. ആ ജീവ 
ലപുത്രനായ പ്രവാഹണന്‍ പറഞ്ഞു. ഭഗവന്മാര്‍ ആദ്യം വദി 
ച്ചാലും. വാദിക്കുന്ന ബ്രാഹ്മണരായ നിങ്ങളുടെ വാക്കു ഞാന്‍ 
കേള്‍ക്കാം. 

സ ഹ ശിലകഃ ശാലാവത്യശ്ചൈകിതാ 

യനം ദാല്ഭ്യ മുവാച ഹന്തത്വാ 

ബൃച്ഛാനീതി, പ്ൃച്ഛേതി ഹോ വാച 

ആ ശാലവാന്റെ പുത്രന്‍ ശിലകന്‍ ചികിതായന പുത്രനായ 
ദാല്ഭ്യനോട്‌ പറഞ്ഞു. “അങ്ങ്‌ അനുവദിക്കുന്ന പക്ഷം അങ്ങ 
യോട്‌ ഞാന്‍ ചോദിക്കാം.” ഇതു കേട്ട്‌ മറ്റേയാള്‍ “ചോദിച്ചു 
കൊള്ളുക” എന്നുത്തരം പറഞ്ഞു. 

കാസാമ്നോ ഗതിരിതി സ്വരഇതിഹോവാച 

സ്വരസ്യകാഗതിരിതി, പ്രാണ ഇതിഹോവാച 

പ്രാണസ്യകാ ഗതിരിതി, അന്നമിതി ഹോ വാച 

അന്നസ്യ കാ ഗതിരിതി ആപ ഇതിഹോവാച 

സാമത്തിന്‌ ആശ്രയം എന്താണ്‌? എന്ന്‌ ശിലകന്‍ ചോദി 
ച്ചു. ദാല്ഭ്യന്‍ സാമത്തിനു ഗതി സ്വരമാണെന്ന്‌ ഉത്തരം പറ 
ഞ്ഞു. സ്വരത്തിനു ഗതി എന്താണെന്ന്‌ ചോദിച്ചു. പ്രാണന്‍ 
എന്നുത്തരം പറഞ്ഞു. പ്രാണനു ഗതി എന്താണ്‌ എന്നു ചോദി 
ച്ചു. അന്നമെന്നുത്തരം പറഞ്ഞു. അന്നത്തിനു ഗതി എന്താ 
ണെന്ന്‌ ചോദിച്ചു. അതിന്‌ അപ്പുകള്‍ എന്ന്‌ ഉത്തരം പറഞ്ഞു. 
അന്നമുണ്ടാകുന്നത്‌, അപ്പുകള്‍ നിമിത്തമാണല്ലോ? 

അപാം കാ ഗതിരിതി; അസൌഈലോക ഇതി 

ഹോവാച അമുഷ്യലോകസ്യകാ ഗതിരിതി; 

ന സ്വര്‍ഗ്ഗം ലോകമതിനയേ ദിതി ഹോവാച; 

സ്വര്‍ഗം വയം ലോകം സാമാഭിസംസ്ഥാപയാമഃ, 

സ്വര്‍ഗ സംസ്താവം ഹി സാമ ഇതി. 

അപ്പുകള്‍ക്ക്‌ എന്താണ്‌ ഗതിയെന്നു ചോദിച്ചു. അങ്ങേ 
ലോകം എന്നു പറഞ്ഞു. അങ്ങേലോകത്തിന്‌ എന്താണു ഗതി 
എന്നു ചോദിച്ചു. ദാല്ഭ്യന്‍ അതിനുത്തരം പറഞ്ഞു. സ്വര്‍ഗ്ഗമാ 
കുന്ന ലോകം കടത്തികൊണ്ടു പോകയില്ല എന്നാണ്‌. അതി 
നാല്‍ നമ്മള്‍ സാമത്തെ സ്വര്‍ഗ്ഗലോകത്തില്‍ അഭിസംസ്ഥാപി 
ക്കാം. സാമം സ്വര്‍ഗ്ഗമെന്ന നിലയില്‍ സ്തുതിക്കപ്പെടുന്നതാണ്‌. 

തം ഹ ശിലകഃ ശാലവത്യശ്ചൈകിതായനം 

ദാല്ഭ്യ മുവാചഃ അപ്രതിഷ്ടിതം കില തേ 

ദാല്ഭ്യസാമ; യസ്ത്വേതര്‍ഹി ബ്രൂയാന്‍ മൂ 


ര്‍ദ്ധാതേ വിപിതിഷ്യരീതി, മൂര്‍ദ്ധാതേ വിപതേ ദിതി. 


N 


le 


I 


N 


ഇപ്രകാരം പറഞ്ഞ ചികിതായനപുത്രനായ ദാല്ഭ്യനോട്‌ 
ശാലാവത്യനായ ശിലകന്‍ പറഞ്ഞു: അല്ലയോ ദാല്ഭ്യ, നിന്റെ 
അഭിപ്രായത്തില്‍ സാമം അപ്രതിഷ്ടിതമായിരിക്കുന്നു. ആരെ 
ങ്കിലും ഒരുവന്‍ ഇപ്പോള്‍ നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കും എന്ന്‌ 
പറകയാണെങ്കില്‍ നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കുമോ?” 

ഹന്താ ഹമേതദ്‌ ഭഗവതോ വേദാനിതി; വിദ്ധിതി 

ഹോവാച അമുഷ്യ ലോകസ്യ കാഗതിരിതി; നപ്ര 

തിഷ്ടാം ലോകമതിനയേ ദിതിഹോവാച 

പ്രതിഷ്ഠാം വയം ലോകം സാമാഭിസംസ്ഥാപയാമഃ 

പ്രതിഷ്ടാ സംസ്താവംഹി സാമേതി 

അങ്ങ്‌ അനുവദിക്കുകയാണെങ്കില്‍ ഇത്‌ ഞാന്‍ പൂജ്യനായ 
അങ്ങേയുടെ അടുക്കല്‍ നിന്ന്‌ അറിയുവാന്‍ ആഗ്രഹിക്കുന്നു 
എന്ന്‌ ദാല്ഭ്യന്‍ പറഞ്ഞു. അറിഞ്ഞുകൊള്ളുക എന്ന്‌ ശിലകന്‍ 
ഉത്തരവും പറഞ്ഞു. അങ്ങേ ലോകത്തിനു ഗതി എന്താണ്‌? 
എന്നു ചോദിച്ചു. ഈ ലോകം എന്ന്‌ ഉത്തരം പറഞ്ഞു. പ്രതി 
ഷ്ഠയായ ഈ ലോകത്തെ കടത്തികൊണ്ടുപോകയില്ല. എന്നും 
ഉത്തരം പറഞ്ഞു. നമുക്കും സാമം പ്രതിഷ്ഠമായ ലോകത്തില്‍ 
അഭിസംസ്ഥാപിക്കാം. എന്തെന്നാല്‍ സാമം പ്രതിഷ്ഠയായി 
സ്തുതിക്കപ്പെടുന്നതാണല്ലോ. 

തംഹ പ്രവാഹണോ ജൈവലിരുവാച, 

അന്തവ ദ്വൈകിലതേ ശാലാവത്യ, സാമ, 

യസ്ത്വേ തർഹി ബ്രൂയാന്മുര്‍ദ്ധതേ വിപതിഷ്യ 

തീതി മൂര്‍ദ്ധാതേ വിപതേ ദിതി ഹന്താഹ 

മേതത്‌ ഭവതോ വേദാനീതി വിദ്ധീതി ഹോവാച 

അവനോട്‌ ജീവലപുത്രനായ പ്രവാഹണന്‍ പറഞ്ഞു. 
അല്ലയോ ശാലാവത്യാ, നിന്റെ അഭിപ്രായത്തില്‍ സാമം അന്ത 
മുള്ളതാണല്ലോ? ആരെങ്കിലും നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കുമെന്ന്‌ 
ഈ സന്ദര്‍ഭത്തില്‍ പറയുന്ന പക്ഷം നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതി 
ക്കുമോ? അവിടത്തെ അനുവാദമുള്ള പക്ഷം ഞാന്‍ ഇത്‌ മാന്യ 
നായ അവിടത്തെ അടുക്കല്‍ നിന്ന്‌ അറിയുവാന്‍ ആഗ്രഹി 


ക്കുന്നു എന്ന്‌ ശിലകന്‍ പറഞ്ഞു. അതിന്‌ അറിഞ്ഞുകൊള്‍ക 
എന്ന്‌ പ്രവാഹണന്‍ ഉത്തരം പറഞ്ഞു. 


ഒന്‍പതാം ഖണ്ഡം 


അസ്യലോകസ്യ കാ ഗതിരിതി; ആകാശ ഇതി 

ഹോവാച, സർവാണി ഹവാ ഇമാനി ഭൂതാന്യാ 

കാശാദേവ സമുല്‍പദ്യന്തേ; ആകാശം പ്ര 

ത്യസ്തം യന്തി; ആകാശോഹ്യോവൈഭ്യോജ്യാ 

യാന്‍; ആകാശഃ പരായണം 

ഈ ലോകത്തിന്‌ ഗതി എന്തെന്നു ചോദിച്ചു. ആകാശ 
മെന്നു പറഞ്ഞു. ഈ ഭൂതങ്ങളെല്ലാം ആകാശത്തുനിന്നുതന്നെ 


ഉണ്ടാകുന്നു. ആകാശത്തില്‍ അസ്തമിക്കുന്നു. ആകാശം ഈ 
ഭൂതങ്ങളെ എല്ലാത്തിനേയും കാള്‍ മഹത്തരമാണ്‌. ആകാശം 


പ്രതിഷ്ഠമാകുന്നു. മൂന്നു കാലത്തിലും, ഭൂതങ്ങളുട sn 
സ്ഥിതിലയങ്ങള്‍ ആകാശത്തിലാകുന്നു. 

സ ഏഷ പരോവരീ യാനുദ്ഗീഥഃ സ ഏഷോ 

നന്തഃ, പരവരീയോ ഹാസ്യ ഭവതി; പരോ 

വരീയസോ ഹ ലോകാന്‍ ജയതി യ ഏത 

മേവം വിദ്വാന്‍ പരോവരീയാംസമുദ്ഗീഥ 

മുപാസ്തേ 

അങ്ങനെയുള്ള ഈ ഉദ്ഗീഥം പരനും പരോവരീയനുമാ 
കുന്നു. അങ്ങിനെയുള്ള ഈ ഉദ്ഗീഥം അനന്തമാകുന്നു. ആര്‍ 
ഇപ്രകാരമറിഞ്ഞ്‌ പരോവരീയനായ ഈ ഉദ്ഗീഥത്തെ ഉപാസി 
ക്കുന്നുവോ അവനു ഉത്തരോത്തരം വിശിഷ്ടതരമായ ജീവനം 
ഉണ്ടാകുന്നു. അവന്‍ ഉത്തരോത്തരം വിശിഷ്ടുതരങ്ങളായ ലോക 
ങ്ങള്‍ ജയിക്കുന്നു. 

തം ഹൈ തമതിധന്പാ ശൌനക ഉദര ശാണ്ഡി 

ല്യായോക്കത്വോവാച -- യാവത്‌ ത ഏനം 

പ്രജായാ മുദ്ഗീഥം വേദിഷ്യന്തേ, പരോവരീ 

യോ ഹൈഭ്യസ്താവദസ്മിന്‍ ല്ലോക ജീവനം 

ഭവിഷ്യതി. 

അങ്ങിനെയുള്ള ഈ ഉദ്ഗീഥത്തെ ശുനകന്റെ പുത്രനായ 
അതി ധമ്പാവ്‌ ഉദരശാണ്ഡില്യന്‍ പറഞ്ഞു കൊടുത്തിട്ട്‌ പറഞ്ഞു. 
നിന്റെ സന്തതികളില്‍ യാതൊരുത്തന്‍ അവസാനം വരെ ഈ 
ഉദ്ഗീഥം അറിയുമോ, അവന്‍ വരെക്കും ഇവ ലോകത്തില്‍ 
ഉത്തരോത്തരം വിശിഷ്ടമായ ജീവനം ലഭിക്കുന്നതാണ്‌. 

തഥാ മുഷ്മിന്‍ ലോകഇതി സയ ഏതമേവം 

വിദ്വാനുപാസ്തേ പരോവരീയ ഏവ 

ഹാസ്യാസ്മിന്‍ 
ലോകേ ജീവനം ഭവതി തഥാ £ മുഷ്മിന്‍ ലോകേ 


ലോക ഇതി ലോകേ ലോക ഇതി 


അതുപോലെ പരലോകത്തില്‍ പരോവരീയമായ ലോകം 
സിദ്ധിക്കും. ശാണ്ഡില്യനോട്‌ ശാനകന്‍ പറഞ്ഞു. ആര്‍ ഇപ്ര 
കാരമറിഞ്ഞ്‌ ഉദ്ഗീഥം ഉപാസിക്കുന്നുവോ, അവനു ഈ ലോക 
ത്തില്‍ ഉത്തരോത്തരം വിശിഷ്ടുതരമായിത്തന്നേയുള്ള ജീവനം 
ഉണ്ടാകുന്നു. അപ്രകാരം പരലോകത്തില്‍ ലോകം സിദ്ധിക്കു 
ന്നു. ലോകേലോക ഇതി എന്നു രണ്ടു പ്രാവശ്യം പറഞ്ഞിരി 
ക്കുന്നത്‌ ഉദ്ഗീഥോപാസനം സമാപ്തമായി എന്നു കാണിക്കു 
ന്നതിനാണ്‌. 


പത്താം ഖണ്ഡം 


മട ചീഹതേഷു കുരുഷ്വാടിക്യാ സഹജായ 
യോഷസ്തിര്‍ഹ ചാക്രായണ ഇഭ്യഗ്രാമേ 
പ്രാ ദ്രാണക ഉവാസ. 


കുരുദേശത്തുള്ള സസ്യങ്ങള്‍ ഇടിത്തീകെണ്ടു നശിപ്പിക്ക 
പ്പെട്ടപ്പോള്‍ ഇഭ്യഗ്രാമത്തില്‍ ച്ക്രന്റെ പുത്രനായ ഉഷസ്തി എന്ന 


D 


ലെ ന 


ആള്‍ സ്ത്രീലക്ഷണങ്ങള്‍ മുഴുവന്‍ വന്നു തികഞ്ഞിട്ടില്ലാത്ത 
ഭാര്യയോടു കൂടി, അന്നം ലഭിക്കായ്കയാല്‍ കഷ്ടസ്ഥിതിയി 
ലായിക്കഴിഞ്ഞുവന്നു. 

സംഹേഭ്യം കുല്മാഷാന്‍ ഖാദന്തം ബിഭിക്ഷേതം 

ഹോവാച:- നേതോ 1 ന്വേ വിദ്യന്തേ; യച്ചമ 

ഇമ ഉപനിഹിതാ ഇതി. 

അവന്‍ കുത്സിതങ്ങളായ മാഷങ്ങളെ ഭക്ഷിച്ചുകൊണ്ടിരി 
ക്കുന്ന ഇഭ്യനോട്‌ ഭിക്ഷ ചോദിച്ചു. ഉഷസ്തിയോട്‌ ഇഭ്യന്‍ പറ 
ഞ്ഞു. എന്റെ അടുക്കല്‍ പാത്രത്തിലിട്ടിട്ടുള്ള ഈ കുല്മാഷ 
ങ്ങള്‍ (ഒരു വക ധാന്യം) ഏവയാണോ അവയല്ലാതെ വേറെ 
ഇല്ല. ഞാന്‍ എന്താണു ചെയ്യുക? 

ഏതേഷാം മേദേഹിതി ഹോവാച; താനസ്മൈ 

(പ്രദദൌ; ഹന്താനു പാനമിതി; ഉച്ഛിഷ്ടം 

വൈമേ പീതം സ്യാദിതി ഹോവാച 

ഇഭ്യന്‍ പറഞ്ഞതുകേട്ട്‌ ഇവ എനിക്കു തരൂ എന്ന്‌ ഉഷസ്തി 
പറഞ്ഞു. അവ ഉഷസ്തിക്ക്‌ കൊടുത്തു. അനന്തരം അടുത്തി 
രിക്കുന്ന ജലം ചൂണ്ടി ഇതാ അനു പാനം എന്ന്‌ ഇഭ്യന്‍ പറഞ്ഞു. 
ഞാന്‍ കുടിക്കുന്നത്‌ ഉച്ഛിഷ്ഠമായിരിക്കുമല്ലോ എന്ന ഉഷസ്തി 
പറഞ്ഞു. 

ന സ്വിദേതേ പുച്ഛിഷ്ഠാ ഇതി നവാ അ 

ജീവിഷ്യമിമാന ഖാദന്നിതി ഹോവാച 

കാമോമ ഉദക പാനമിതി 

ഈ കുല്മാഷങ്ങളും ഉച്ഛിഷ്ടങ്ങളാണോ ഇഭ്യന്‍ ചോദിച്ചു. 
ഈ കുല്മാഷങ്ങള്‍ ഭക്ഷഇക്കാതിരുന്നാല്‍ ഞാന്‍ ജീവിക്കയില്ല 
എന്നു വെള്ളം കുടിക്കുന്നത്‌ എന്റെ ഇഷ്ടമാണ്‌ എന്നും 
ഉഷസ്തി പറഞ്ഞു. 

സ ഹ ഖാദിത്വാ 2 തിശേഷാന്‍ ജായായാ 

ആജ ഹാര; സാ ഗ്രത ഏവ സുഭിക്ഷാബഭൂവ; 

താന്‍ പ്രതിഗൃഹ്യ നിദധന 

അവന്‍ ഭക്ഷിച്ചിട്ട്‌, മിച്ചമുള്ള കുഷ്മഷങ്ങളെ ഭാര്യക്ക്‌ 
കൊണ്ടുചെന്നു കൊടുത്തു. അവള്‍ക്കു അതിനു മുന്‍പായി 
ത്തന്നെ നല്ല ഭിക്ഷ ലഭിച്ചിരുന്നു. അതിനാല്‍ ഉഷസ്തികൊണ്ടു 
ചെന്ന കുഷ്മാഷങ്ങളെ വാങ്ങി, സൂക്ഷിച്ചുവച്ചു. 

സ ഹ പ്രാതഃ സംജിഹാന ഉവാച: യദ്‌ 

ബതാന്നസ്യലഭേമഹി, ലഭേമഹിധന 

മാത്രാം; രാജാ 2 സായക്ഷതേ, സമാ 

സര്‍വൈ രാര്‍ത്തിജൈര്‍ വൃണീതേതി. 

ഉഷസ്തി രാവിലെ നിദ്ര വെടിഞ്ഞ പ്പോള്‍ പറഞ്ഞു. എന്തു 
ചെയ്യാം? അല്പം അന്നം നമുക്കു ലഭിച്ചെങ്കില്‍, അല്പം ധനം 
നമുക്ക്‌ കിട്ടുമായിരുന്നു. ഇതാ രാജാവ്‌ യാഗം ചെയ്യുവാന്‍ 


പോകുന്നു. അവന്‍ എല്ലാവകയും ലഭിക്കുന്ന ജത്വിക്കുകളുടെ 
കര്‍മ്മങ്ങള്‍ക്കായി എന്നെ വരിക്കുമായിരുന്നു. 


K 


കുല്മാഷാ ഇതി; താന്‍ ഖാദിത്വാ £ മും യജ്ഞം 


തം ജായോ വാചഃ- ഹന്ത! പത ഇമ ഏവ 


വിതതമേയായ 


ഉഷസ്തിയോട്‌ ഭാര്യ പറഞ്ഞു: ഭര്‍ത്താവേ അങ്ങിനെയാ 
ണെങ്കില്‍ ഈ കുല്മാഷങ്ങള്‍ തന്നെയുണ്ടല്ലോ. ഉഷസ്തി അവ 
ഭക്ഷിച്ചിട്ട്‌ വിസ്താരമുള്ള ആ യജ്ഞത്തെ പ്രാപിച്ചു. 

തത്രോദ്ഗാതൃ നാസ്താ വേസ്തോഷ്യമാണനുപോ 

വവിവേശ സഹ പ്രസ്തോതാര മുവാച 

(അവന്‍) യാഗസ്ഥലത്ത്‌ ചെന്നു. സ്തുതിക്കുന്ന സ്ഥല 
മായ ആസ്താവത്തില്‍ സ്തുതിക്കുവാന്‍ പോകുന്ന ഉദ്ഗാതാ 
ക്കളായ ആളുകളുടെ അടുക്കല്‍ ഇരുന്നു. അവന്‍ പ്രസ്താവി 
നോടു പറഞ്ഞു 

പ്രസ്തോ തര്‍യ്യാ ദേവതാ പ്രസ്താവമമ്പാ 

യത്താ താം ചേദ വിദ്വാന്‍ പ്രസ്തേ 

ഷ്യസി മൂര്‍ദ്ധാതേ വിപതിഷ്യതീതി. 

പ്രസ്തോതാവേ! ഏതു ദേവതയാണോ പ്രസ്താവത്തില്‍ 
അനുഗതയായിരിക്കുന്നത്‌, അത്‌ അറിയാതെ നീ പ്രസ്ഥാവിക്കു 
വാന്‍ പോവുകയാണെങ്കില്‍, നിന്റെ മൂര്‍ദ്ധാവ്‌ വീണുപോവും 
എന്ന്‌ പറഞ്ഞിരിക്കുന്നു. 

ഏവമേ വോദ്ഗാരമുവാച -- ഉദ്ഗാതര്‍യ്യം ദേവതോ 

ദ്ഗീഥ മമ്പായത്താ, താംചേദ വിദ്വാനുദ്ഗാസ്യ 

സി മൂര്‍ദ്ധാതേ വിപതിഷ്യതീതി 

ഏവമേവ പ്രതിഹര്‍ത്താര മുവാച -- പ്രതി 

ഹര്‍ത്തര്‍യ്യാ ദേവതാ പ്രതിഹാര മന്വായത്താ, 

താം ചേദവിദ്വാന്‍ പ്രതിഹരിഷ്യസി മൂര്‍ദ്ധാതേ, 

വിപതിഷ്യതീതി തേഹ സമാരതാ സ്തുഷ്ണീ 

മാസാം ച്ക്രിരേ 

ഉദ്ഗാതാവിനോട്‌ ഇങ്ങനെ പറഞ്ഞു: ഉത്ഗാതാവേ ഏതു 
ദേവതയാണോ ഉദ്ഗീഥത്തില്‍ അനുഗതയായിരിക്കുന്നത്‌ ആ 
ദേവതയേ അറിയാതെ നീ ദ്ഗീനം ചെയ്യാന്‍ പോവുകയാണെ 
ങ്കില്‍ നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കും ഇങ്ങിനെ പ്രതിഹര്‍ത്താ 
വിനോടു പറഞ്ഞു. പ്രതിഹര്‍ത്താവേ ഏതു ദേവതയാണോ പ്രതി 
ഹാരത്തില്‍ അനുഗതയായിരിക്കുന്നത്‌, ആ ദേവതയെ അറി 
യാതെ, നീ പ്രതിഹരിക്കുവാന്‍ പോകുകയാണെങ്കില്‍, നിന്റെ 


മൂര്‍ദ്ധാവ്‌ വിപതിക്കും. അവര്‍ കര്‍മ്മങ്ങളില്‍ നിന്നുമടങ്ങിയ 
വരായിട്ട്‌ ചാക്രയഓണന്നഭിമുഖമായിട്ട്‌ മിണ്ടാതെയിരുന്നു. 


പതിനൊന്നാം ഖണ്ഡം 


അഥ ഹൈനം യജമാന ഉവാച:- ഭഗവന്തം 
വാ അഹം വി വിദിഷാണി തി ഉഷസ്തിരസ്മി 


ചാക്രായണ ഇതിഹോവാച. 


ഉഷസ്തിയോട്‌ യാഗം ചെയ്യുന്ന രാജാവ്‌ പറഞ്ഞു ഭഗവാനേ 


ഞാന്‍ അറിയുന്ന തിനാഗ്രഹിക്കുന്നു. ഞാന്‍ ച്ക്രന്റെ പുത്രനായ 


സെ 


ഉഷസ്തിയാകുന്നു. എന്ന്‌ ചാക്രായണന്‍ ഉത്തരം പറഞ്ഞു. 


സഹോവാച:- ഭഗവന്തം വാ അഹമേഭിഃ 
സര്‍വ്വൈരാര്‍ത്ത്വി ജ്യൈഃ ര്‍യ്യൈഷിഷം, ഭഗ 
വതോവാ അഹമവിത്ത്യാ 2 ന്യനവൃഷി. 

ഭഗവാം സ്ത്വേവമേ സര്‍വ്വൈരാര്‍ത്ത്വി ജൈ്യൈരിതി 
തഥേതി. അഥതര്‍ഹ്യേത ഏവ സമതിസൃഷ്ടാ: 


സ്തുവതാം യാവത്തേഭ്യോധനം 
ദദ്യാസ്താവന്മമദദ്യാ 


ഇതി. തഥേ തിഹയജമാന ഉവാച 


യജമാനന്‍ പറഞ്ഞു:- ഞാന്‍ ഈ എല്ലാ ഭൂത്വിക്കുകളുടെ 
കര്‍മ്മങ്ങള്‍ക്കായും, ഭഗവാനെ അന്വേഷിച്ചു. ഭഗവാനെ കിട്ടാ 
ത്തതുകൊണ്ടാണ്‌ ഞാന്‍ വേറെ ആളുകളെ വരിച്ചത്‌. എന്റെ 
എല്ലാ ഭൂത്വികര്‍മ്മങ്ങള്‍ക്കും ഇനി ഭഗവാന്‍ തന്നെ വേണം. അപ്ര 
കാരം ആകട്ടെ എന്ന്‌ ഉഷസ്തി സമ്മതിച്ചു. അങ്ങനെയാണെ 
ങ്കില്‍ അങ്ങുമുമ്പേ വരിച്ചിട്ടുള്ളവരെത്തന്നെ, എന്നാല്‍ അനു 
വദിക്കപ്പെട്ടവരായിട്ട്‌ സ്തുതിക്കട്ടെ. അവര്‍ക്ക്‌ എത്രധനം നീ 
കൊടുക്കുന്നുവോ അത്രയും എനിക്കും തരണം. അങ്ങിനെ 
യാകട്ടെ എന്ന്‌ യജമാനന്‍ പറഞ്ഞു. 


അഥ ഹൈനം പ്രസ്തോതോപസസാദ്രപസ്തോ 
തര്‍യ്യാദേവതാം പ്രസ്താവമന്പായത്താതാം ചേദ 
വിദ്വാന്‍ പ്രസ്തോഷ്യസി; മര്‍ദ്ധിതേ വിര്‍പതിഷ്യതി 
തിമാ ഭഗവാനവോചത്‌ കതമാ സാ ദേവതാ 


ഇതി. 


വീണ്ടു പ്രസ്തോതാവ്‌ ഉഷസ്തിയെ വിനയത്തോടു കൂടി 
ഉപഗമിച്ചു. പ്രസ്തോതാവേ ഏതു ദേവതയാണോ പ്രസ്താവഭ 
ക്തിയില്‍ അനുഗതയായിരിക്കുന്നത്‌ ആ ദേവതയെ അറിയാതെ 
പ്രസ്താവിക്കുവാന്‍ പോവുകയാണെങ്കില്‍, നിന്റെ മൂര്‍ദ്ധാവ്‌ 
വിപതിക്കും. എന്ന്‌ എന്നോട്‌ ഭഗവാന്‍ പറഞ്ഞുവല്ലോ? ആ 
ദേവത ഏതാണ്‌? 


പ്രാണ ഇതി ഹോവാച - സർവാണി ഹവാ ഇമാനി 
ഭൂതാനി പ്രാണമേവാഭിസംവിശന്തി; പ്രാണമഭ്യു 


ജ്ജിഹതേ; സൈഷാ ദേവതാ പ്രസ്താവ 
മന്വായത്താ, 
താം ചേദവിദ്വാന്‍ പ്രസ്തോഷ്യോ 
മൂര്‍ദ്ധാതേ വ്യപ- 


തിഷ്യത്‌ തഥോക്തസ്യമയേതി. 


പ്രാണന്‍ എന്നു പറഞ്ഞു. ഈ ഭൂതങ്ങളെല്ലാം പ്രാണനെ 
ത്തന്നെ അഭിസംവേശിക്കുന്നു. പ്രാണനെ അഭിലഭിച്ചിട്ട്‌ ഉദ്ഗ 
മിക്കുന്നു. അങ്ങിനെയുള്ള ഇത്‌ പ്രസ്താവഭക്തിയില്‍, അനു 
ഗതയായ ദേവതയെ അറിയാതെ നീ പ്രസ്താവിച്ചിരുന്നെങ്കില്‍ 
അപ്രകാരം പറയപ്പെട്ട നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കുമായിരുന്നു. 


അഥ ഹൈനമുദ്ഗതോ പസസാദ -- ഉദ്ഗാത 


ര്‍യ്യാദേവതോത്ഗീഥ മന്വായത്താ താം ചേദവിദ്വാ 


K 


നുദ്‌ ഗാസ്യസി, മൂര്‍ദ്ധാതേ വിപതിഷ്യ തീതി 

മാ ഭഗവാനവോ ചത്‌, കതമാസാ ദേവതാ 

ഇതി. 

ഉദ്ഗാതാവ്‌ ഉഷസ്തിയെ വിനയത്തോടുകൂടി ഉപഗമിച്ചു. 
ഉദ്ഗാതാവേ, ഏതു ദേവതയാണോ ഉദ്ഗീഥത്തില്‍ അനുഗത 
യായിരിക്കുന്നത്‌ ആ ദേവതയെ അറിയാതെ നീ ഉദ്ഗാനം 
ചെയ്യുകയാണെങ്കില്‍ നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കും എന്ന്‌ 
എന്നോട്‌ ഭവാന്‍ പറഞ്ഞുവല്ലല്ലോ. ഉദ്ഗീഥ ഭക്തിയില്‍ അനു 
ഗതയായ ആ ദേവത ഏതാണ്‌? 

ആദിത്യ ഇതി ഹോവാച:- സർവാണി വാ 

ഇമാനി ഭൂതാന്യാദിത്യ മുച്ചൈഃ സന്തംഗായന്തി; 

സൈഷാ ദേവതോത്ഗീഥ മമ്പായത്താ, താം 

ചേത വിദ്വാനു ദഗാസ്യോ, മൂര്‍ദ്ധാതേ 

വ്യപതിഷ്യത്‌ 

തഥോക്തസ്യമയേതി. 

ആദിത്യന്‍ എന്നു പറഞ്ഞു ഈ ഭൂതങ്ങളെല്ലാം മുകളില്‍ 
സ്ഥിതിചെയ്യുന്ന ആദിത്യനെ ഗാനം ചെയ്യുന്നു. ഉദ്ഗീഥഭക്തി 
യില്‍ അനുഗതയായ ദേവത ഇതാകുന്നു. ആ ദേവതയേ അറി 
യാതെ നീ ഉദ്ഗാനം ചെയ്തിരുന്നു എങ്കില്‍ ഇപ്രകാരം പറയ 
പ്പെട്ട നിന്റെ മൂര്‍ദ്ധാവ്‌ പതിക്കുമായിരുന്നു. 

അഥ ഹൈനം പ്രതിഹര്‍ത്തോവസസാദ:- പ്രതി 

ഹര്‍ത്തര്‍യ്യാ ദേവതാ പ്രതിഹാര മന്വായത്താ, 

താം ചേദവിദ്വാന്‍ പ്രതിഹരിഷ്യസി, മൂര്‍ദ്ധാ 

തേ വിപതിഷ്യതീതി മാ ഭഗവാന വോചത്‌; 

കതമാ സാ ദേവതാ ഇതി. 

അനന്തരം പ്രതിഹര്‍ത്താവ്‌ ഉഷസ്തിയേ ഉപസദിച്ചു. പ്രതി 
ഹര്‍ത്താവേ, ഏതു ദേവതയാണോ പ്രതിഹാരത്തില്‍ അനുഗ 
തയായിരിക്കുന്നത്‌, ആ ദേവതയേ അറിയാതെ നീ പ്രതിഹരി 


ക്കയാണെങ്കില്‍ നിന്റെ മൂര്‍ദ്ധാവ്‌ വിപതിക്കും എന്ന്‌ എന്നോട്‌ 
ഭവാന്‍ പറഞ്ഞുവല്ലോ? ആ ദേവത ഏതാണ? 


ഉപസദ്‌ -- ശുശ്രൂഷിക്കുക, അരികത്തിരിക്കുക. 


അന്നമിതി ഹോവാച; സര്‍വാണിഹ വാ ഇമാനി 
ഭൂതാന്യന്നമേവ പ്രതിഹരമാണാനി ജീവന്തി 
സൈഷാ ദേവതാ പ്രതിഹാരമമ്പായത്താ; താം ചേദ 
വിദ്വാന്‍ പ്രത്ൃഹരിഷ്യോ, മൂര്‍ദ്ധാതേ വ്യപതിഷ്യത്‌ 
തഥോക്തസ്യ മയേതി, തഥോക്തസ്യമയേതി 
അന്നമെന്ന്‌ പറഞ്ഞു ഈ ഭൂതങ്ങളെല്ലാം അന്നത്തെതന്നെ 
പ്രതിഹരിച്ചുകൊണ്ട്‌ ജീവിക്കുന്നു. പ്രതിഹാരഭക്തിയില്‍ അനു 
ഗതയായ ദേവത അന്നമാകുന്നു. ആ ദേവതയെ അറിയാതെ 


നീ പ്രതിഹരിച്ചിരുന്നു എങ്കില്‍ അപ്രകാരം പറയപ്പെട്ട നിന്റെ 
മൂര്‍ദ്ധാവ്‌ പതിക്കുമായിരുന്നു. 


P 


ന സ 


പന്ത്രണ്ടാം ഖണ്ഡം 


അഥാതഃ ശവ ഉദ്ഗീഥഃ തദ്ധബകോ ദാല്ഭ്യോ 


ഗാവോ വാ മൈത്രേയഃ സ്വാധ്യായ മുദ്വ പ്രാടഃ 


ഇനി ഇതു മുതല്‍ ശ്വാക്കളാല്‍ കണ്ടുപിടിക്കപ്പെട്ട ഉദ്ഗാന 
മായ സാമം പറയപ്പെടുന്നു. അതില്‍ ദത്ഭന്റെ പുത്രനായ, 
ബകനോ മിത്രയുടെ പുത്രനായ ഗ്ലാവനോ സ്വാധ്യായം ചെയ്യു 
ന്നതിനായി ഉദ്വ്രജിച്ചു. ഗ്രാമത്തിനു വെളിയിലുള്ള വിജനസ്ഥ 
ലത്തുള്ള ജലസമ?പത്ത്‌ എത്തികാത്തിരുന്നു. 


തസ്മൈ ശ്വശ്വേതഃ പ്രാദുര്‍ബഭൂവ; തമന്യോശ്വാന 

ഉപസമേത്യോ ചു അന്നം നോ ഭഗവാനാ ഗായ 

ത്വശനായമവാ ഇതി. 

ആ ഭൃഷിക്ക്‌ വെളുത്ത നിറമുള്ള ശ്വാവ്‌ പ്രത്യക്ഷമായി. 
അതിന്റെ അടുക്കല്‍ ചെന്ന്‌ മറ്റുശ്വാക്കള്‍ പറഞ്ഞു. ഭഗവാനായ 
അങ്ങ്‌ ഞങ്ങള്‍ക്ക്‌ അന്നത്തെ ആ ഗാനം കൊണ്ടുണ്ടാക്കിത്ത 
രൂ. ഞങ്ങള്‍ക്ക്‌ വിശക്കുന്നു. 

താന്‍ ഹോവാച:- ഇഹൈവമാ പ്രാതരൂപസമീയാ 


തേതി തദ്ധ ബകോ ദാല്ഭ്യോ ഗ്ലാവോ വാ 
മൈത്രേയഃ 
പ്രതിപാലയാം ചകാര 


ആ, ശ്വാക്കളോട്‌ പറഞ്ഞു രാവിലെ ഇവിടെ, എന്റെ അടു 
ക്കല്‍ വരുവിന്‍. അവിടെ ദല്ഭപുത്രനായ ബകനോ മിത്രയുടെ 
പുത്രനായ ഗ്ലാവനോ കാത്തിരുന്നു. 


തേ ഹ യഥൈ വേഹ ബഹിഷ്പവമാനേന 

സ്തോഷ്യമാണാഃ സംരബ്ധാഃ സര്‍പ്പന്തീത്യോവ 

മാസസൃപുസ്നേഹ സമുപവിശ്യഹിംചരകുഃ 

എപ്രകാരം കര്‍മ്മത്തില്‍ ബഹിഷ്പവമാനമെന്ന 
സ്തോത്രംകൊണ്ട്‌ സ്തുതിക്കുവാന്‍ പോകുന്നവര്‍ അന്യോന്യം 
ചേര്‍ന്ന്‌ വട്ടത്തില്‍ ചുറ്റുന്നോ ഇപ്രകാരം ആശ്യക്കള്‍ വട്ടത്തില്‍ 
ചുറ്റി ഇരുന്നിട്ട്‌ ഹിം എന്ന ശബ്ദം പുറപ്പെടുവിച്ചു. 

ഓ മദാഃ മോംപിബാദ മോം3 ദേവേവരുണഃ 

പ്രജാപതിഃ സവിനാ2 £ ന്നമിഹാ2 £1 ഹരന്നപതോ 

32 ന്നമിഹാ2 ff ഹരാ 2 ff ഹരോ 3 മിതി. 

ഓം ഞങ്ങള്‍ ഭക്ഷിക്കുമാറാകട്ടെ, ഓം ഞങ്ങള്‍ പാനം 
ചെയ്യുമാറാകട്ടെ; ഓം ദ്യോതനം ചെയ്യുന്നതിനാല്‍ ദേവനും ജഗ 
ത്തിനു വൃഷ്ടി നല്കുന്നതിനാല്‍ വരുണനും പ്രജകളെ പാലനം 
ചെയ്യുന്നതിനാല്‍ പ്രജാപതിയും, സര്‍വ്വത്തേയും പ്രസവിക്കു 
ന്നതിനാൽ സവിതാവും, ആയ ആദിത്യന്‍ ഞങ്ങള്‍ക്ക്‌ അന്നം 


തരട്ടെ. എല്ലാ അന്നത്തിനു പതിയായിട്ടുള്ളവനേ ഇവിടെ 
ഞങ്ങള്‍ക്കു അന്നം തരു. അന്നത്തെ ആഹരിക്ക ഓം 


പതിമൂന്നാം ഖണ്ഡം 


(ഭക്തിവിഷയമായ ഉപാസനമാണാ ഇതുവരെ പറഞ്ഞത്‌. 


സാമത്തിന്റെ മറ്റൊരു ഭാഗമായ സ്തോദാക്ഷരങ്ങളെ സംബ 
ന്ധിച്ചവയും ഒരുമിച്ചു തന്നെ അനുഷ്ഠിക്കേണ്ടതുമായ ഉപാ 
സനങ്ങളെപ്പറ്റി ഇനി പറയുന്നു.) 

അയം വാവലോകോ ഹാ ഉകാരോ വായു 

ര്‍ ഹാഇകാം, ശ്ചന്ദ്രമാ അഹകാരഃ, ആത്തമേ 

ഹകാ രോ ¢ ഗ്നിരീകാരഃ 

“ഹാള” എന്ന ശബ്ദം ഈ ലോകമാകുന്നു. ഹാഇ എന്ന 
ശബ്ദം വായുവാകുന്നു അഥ എന്ന സ്തോഭം ചന്ദ്രനാകുന്നു. 
ഇഹ എന്ന ശബ്ദം ആത്മാവാകുന്നു. ഈ എന്ന ശബ്ദം അഗ്നി 
യാകുന്നു. 

ആദിത്യ ഈകാരോ, നിഹവ ഏകാരോ 


വിശ്വേദേവാ ഈ -- ഹോയികാരട, പ്രജാപ 
തിര്‍ഹിംകാരഃ 


പ്രാണഃ സ്വരോ, 2 ന്നം യാ, വാഗ്വിരാട്‌ 

ഉകാരം ആദിത്യനാകുന്നു. ഏകാരം ആഹ്വാനം ആകുന്നു. 
ഓഹോയി എന്ന സ്തോഭം വിശ്വദേവന്മാരാകുന്നു. ഹിംകാരം 
പ്രജാപതിയാകുന്നു. സ്വരമെന്ന സ്തോഭം പ്രാണനാകുന്നു. യ 


എന്ന സ്തോഭം അന്ന മാകുന്നു. വാക്‌ എന്ന സ്തോഭം വിരാട്ടാ 
കുന്നു. 
അനിരുക്തസ്ത്രയോദശഃ സ്തോഭഃ സംച 
രോഹും കാരഃ ഹും കാരമെന്ന പതിമൂന്നാമത്തെ സ്തോഭം 
ഇന്നതെന്നു നിര്‍വചിക്കപ്പെടുവാന്‍ കഴിയാത്തതും വികല്പി 
ക്കപ്പെടുന്ന സ്വരൂപത്തോടുകൂടിയതും ആകുന്നു. 
ദുഗ്ദ്ധേ £ സ്മൈ വാഗ്ദോഹഃ, യോ വാ ചോദോ 
ഹഃ, അന്നവാനന്നാദോ ഭവതി; യ ഏതാമേവ 
സാമ്നാ മുപനിഷദം വേദേപനിഷദം വേദ 
ആര്‍ ഇപ്രകാരം ഈ സാമങ്ങളുടെ ഉപനിഷത്തിനെ അറി 
യുന്നുവോ ആ സാധകന്‌ വാക്ക്‌, വാക്കിന്റെ ദോഹം എന്നു 


പറയുന്ന ദോഹത്തെ ദോഹനം ചെയ്യുന്നു. അവന്‍ അന്നമു 
ളളവനായും അന്നങ്ങളെ അദിക്കുന്നവനായും ഭവിക്കുന്നു. 


അദ്ധ്യായം രണ്ട്‌ 
ഒന്നാം ഖണ്ഡം 


(എല്ലാ സാമത്തിലും, എല്ലാ സാമത്തേയും സംബന്ധിച്ച 
ഉപാസനങ്ങളെപ്പറ്റിയാണ്‌ ഇനി പറയുന്നത്‌.) 

ഓം സമസ്തന്യ ഖലു സാമ്ന ഉപാസനം സാധു; 

യത ഖലു സാധുതത്‌ സാമേത്യാ ചക്ഷതേ; യദ 

സാധുതദ സാമേതി. 

എല്ലാ അവയവങ്ങളോടും കൂടിയ സാമത്തിന്റെ ഉപാസന 


സാധുവാകുന്നു. ഏതാണോ സാധുവായിട്ടുള്ളത്‌ അതിനെ 
സാമം എന്ന്‌ ബുദ്ധിമാന്‍ന്മാര്‍ പറയുന്നു. 


2 


GB 


തദുതാപ്യാഹുഃ സാമ്നൈമുപാഗാദിതി, സാധു 

നൈനമുപാഗാദിത്യേവത ദാഹുഃ അസാമ്‌ 

നൈനമുപാഗാദിതി അസാധുനൈന മുപാ 

ഗാദിത്യേവത ദാഹുഃ 

ആ വിഷയത്തില്‍ സാമമായിട്ടു ഇതുമാത്രമല്ല ഉള്ളത്‌. 
ഇവനെ ഉപഗമിച്ചു എന്നു പറയുന്നു. അവിടെ ശോഭനമായി 
ഇവനെ ഉപഗമിച്ചു എന്നു പറയുന്നു. അസാമമായി ഇവനെ 
ഉപഗമിച്ചു എന്നു പറയുന്നു. അവിടെ അശോഭനമായി ഠിവനെ 
ഉപഗമിച്ചു എന്നു തന്നെ പറയുന്നു. 

അഥോതാപ്യാഹുഃ സാമനോബതേതി, യത്‌ സാധു 

ഭവതി, സാധുബതേത്യേവതദാഹുഃ അസാധുനോ 

ബതേതി; യദ സാധുഭവത്യ സാധു ബതേത്യേവത 

ദാഹുഃ 

അതുപോലെ ഇനിയുമുണ്ട്‌. സന്തോഷം നമുക്ക്‌ സാമമാ 
യിരിക്കുന്നു എന്നു പറയാറുണ്ട്‌. അവിടെ ഏതാണോ സാധു 
വായി സംഭവിക്കുന്നത്‌ സാധുവായിരിക്കുന്നു; സന്തോഷമായി 
രിക്കുന്നു. കഷ്ടം നമുക്ക്‌ അസാമമായിരിക്കുന്നു എന്നു പറ 
യാറുണ്ട്‌. അവിടെ സാധുവായി സംഭവിക്കുന്നത്‌ ഏതോ അത്‌ 
അസാധുവായിരിക്കുന്നു; കഷ്ടമായിരിക്കുന്നു. 

സയ ഏവം വിദ്വാന്‍ സാധു സാമേത്യുപാസ്തേ f 

ഭ്യാശോഹയ ദേനം സാധവോ ധര്‍മ്മം 

ആ ചഗച്ഛേ യുരൂപചനമേയുഃ 

ആര്‍ സാമം സാധുവെന്നറിഞ്ഞ്‌ ഉപാസിക്കുന്നുവോ, 
അവനെ ശരിയായ ധര്‍മ്മങ്ങള്‍ ആഗമിക്കുകയും, ഭോഗ്യങ്ങ 


ളായിത്തീരുകയും ചെയ്യും. വേഗത്തില്‍ ശുഭഫലങ്ങള്‍ അനു 
ഭവിക്കുമാറാകും. 


രണ്ടാം ഖണ്ഡം 


ലോകേഷ്ഠ പഞ്ചവിധം സമോപസീത:- പ്രഥിവി 
ഹിംകാരോ ¢ ഗ്നിഃ പ്രസ്താവോ ന്തരീക്ഷമുഗ്ദീഥ 


ആദിത്യഃ പ്രതിഹാരോ ദ്യാര്‍ന്നിധനമിത്യുര്‍ദ്ധേഷു 


ലോകങ്ങളായി അഞ്ചുവിധമായ സാമം ഉപാസിക്കണം. 
പൃഥിവി ഹിം കാരമാവുന്നു. അഗ്നി പ്രസ്താവമാകുന്നു. 
ആകാശം ഉദ്ഗീഥമാകുന്നു. ആദിത്യന്‍ പ്രതിഹാരമാകുന്നു. 
ദ്യോവ്നിധനമാകുന്നു. ഈര്‍ദ്വഗതങ്ങളായ, ലോകങ്ങളെന്നുള്ള 
ദൃഷ്ടിയോടുകൂടിയ സാമോപാസനം, ഇങ്ങനെയാകുന്നു. 
വാസ്തവത്തിലുള്ളവയായിരുന്നാലും, അശാസ്ത്രീയമായ 
ധര്‍മ്മങ്ങളെ, ഉപാസിച്ചതുകൊണ്ട്‌ ഫലമില്ല. 


അഥാ 1 വൃത്തേഷ്ഠഃ- ദ്യര്‍ഹിംകാര, ആദിത്യഃ 


പ്രസ്താവോ ¢ ന്തരീക്ഷമുദ്ഗീഥോ, 1 ഗ്നിഃ 
പ്രതിഹാരഃ 


പൃഥിവിനിധനം 


ഇനി മുകളില്‍നിന്നു കീഴ്പോട്ടുളള ളി 
ദൃഷ്ഠിയോടുകൂടി, അഞ്ചുവിധത്തിലുള്ള സാമത്തിന്റെ ഉപാ 
സന പറയുന്നു. ദ്യോവ്‌ ഹിംകാരമാകുന്നു. ആദിത്യന്‍ പ്രസ്താ 
വമാകുന്നു. അന്തരീക്ഷം ഉദാഗീഥമാകുന്നു. അഗ്നി പ്രതിഹാര 
മാകുന്നു. പൃഥി വിനിധമാകുന്നു. 


കല്പന്തേ ഹാസ്മൈലോകാഉ൪ര്‍ദ്ധാശ്ച £7 വൃത്താ 

ശ്വയ ഏതദേവം വിദ്വാന്‍ ലോകേഷ്ഠപഞ്ച 

വിധം സാമോപാസ്തേ 

ആര്‍ ഇപ്രകാരമറിഞ്ഞ്‌ ലോകങ്ങളായി ഈ അഞ്ചു വിധ 
ത്തിലുമുള്ള സാമത്തെ ഉപാസിക്കുന്നുവോ ഈ ഉപാസകന്‍ 


താഴേനിന്നു മേല്പോട്ടുളളവയും മുകളില്‍ നിന്നു കീഴ്പോട്ടു 
ള്ളവയും ആയ ലോകങ്ങള്‍ ഭോഗ്യങ്ങളായി സിദ്ധിക്കുന്നു. 


മൂന്നാം ഖണ്ഡം 


വൃഷ്ട പഞ്ചവിധം സമോപാസീത:- പുരോവതോ 


ഹിംകാരോ മേഘോ ജായതേ സ പ്രസ്താവഃ 
വര്‍ഷതി 
സ ഉദ്ഗീഥോ, വിദ്യോതതേ സ്തനയതി സപ്ര 


തിഹാരഃ ഉദ്ഗൃഹ്ണാതി തന്നിധനം 


വൃഷ്ടിയായി അഞ്ചുവിധത്തിലുള്ള സാമത്തെ ഉപാസിക്ക 
ണം. കിഴക്കന്‍ കാറ്റ്‌ ഹിംകാരമാകുന്നു. മേഘം ഉണ്ടാകുന്നത്‌ 
പ്രസ്താവമാകുന്നു. വര്‍ഷിക്കുന്നത്‌ ഉദ്ഗീഥമാകുന്നു. മിന്നല്‍മി 
ന്നുന്നതും, ഇടി വെട്ടുന്നതും പ്രതിഹാരമാകുന്നു. മഴ അടങ്ങു 
ന്നത്‌ നിധനമാകുന്നു. 


വര്‍ഷതിഹാസ്മൈ വര്‍ഷയതി ഹയ ഏത 

ദേവം 
വിദ്വാന്‍ വൃഷ്ടൌപഞ്ചവിധം സാമോവാസ്തേ 
ആര്‍ ഇങ്ങനെ അറിഞ്ഞ്‌ വൃഷ്ടിയായി അഞ്ചുവിധത്തിലുള്ള 


സമാത്തെ ഉപാസിക്കുന്നുവോ അവനായി വര്‍ഷിക്കുന്നു. 
അവന്‍ വര്‍ഷിപ്പിക്കയും ചെയ്യുന്നു. 


നാലാം ഖണ്ഡം 
സര്‍വാസ്വപ്സു പഞ്ചവിധം സാമോവാസീത:- 
മേഘാ 
യത്‌ സംപ്ലവതേ സഹിംകാരോ, യദ്വര്‍ഷതി സപ്ര 
സ്താവോ, യാഃ പ്രാച്യഃ സ്യന്ദന്തേ സ ഉദ്ഗീഥോ, 
യാഃ പ്രചീച്യഃസ പ്രതിഹാരഃ സമുദ്രോ നിധനം. 
എല്ലാ അപ്പുകളുമായി അഞ്ചുവിധത്തിലുള്ള സാമത്തെ ഉപാ 
സിക്കണം. മേഘം ഉയരുന്നത്‌ ഹിംകാരമാകുന്നു. വര്‍ഷിക്കു 
ന്നത്‌ പ്രസ്താവമാകുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികള്‍ ഏവയോ 


അത്‌ ഉദ്ഗീഥമാകുന്നു. പടിഞ്ഞാറോട്ട്‌ ഒഴുകുന്ന നദികള്‍ 
ഏവയോ അവ പ്രതിഹാരമാകുന്നു. സമുദ്രം നിധനമാകന്നു. 


E 


ന ഹാപ്‌ സു പ്രൈത്യപ്സുമാന്‍ ഭവതി യ 
ഏതദേവം വിദ്വാന്‍ സര്‍വാസ്വപ്സു പഞ്ചവിധം 


സാമാപസ്തേ 


ആരു ഇപ്രകാരമറിഞ്ഞ്‌ എല്ലാ അപ്പുകളുമായി, അഞ്ചുവി 
ധമായ സാമത്തെ ഉപാസിക്കുന്നുവോ, അവന്‍ അപ്പുകളില്‍ 


മരിക്കയില്ല. അപ്പുകളുള്ളവനായിത്തീരുകയും ചെയ്യും. 


അഞ്ചാം ഖണ്ഡം 


ജതു ഷു പഞ്ചവിധം സാമോപാസിതഃ- വസന്തോ 
ഹിംകാരോ ഗ്രീഷ്മഃ പ്രസ്താവോ വര്‍ഷാ ഉദ്ഗീഥാഃ 


ശരത്‌ പ്രതിഹാരോ ഹേമന്തോനിധനം 


ജതുക്കളായി അഞ്ചുവിധത്തിലുള്ള സാമത്തെ ഉപാസിക്ക 
ണം. വസന്തം ഹിംകാരമാകുന്നു. ഗ്രീഷ്മം പ്രസ്താവമാകുന്നു. 
വര്‍ഷം ഉദ്ഗീഥമാകുന്നു. ശരത്ത്‌ പ്രതിഹാരമാകുന്നു. ഹേമന്തം 
നിധനമാകുന്നു. 


കല്പന്തേ ഹാസ്മാ ജൃതവ ജ്തുമാന്‍ ഭവതിയ 


ഏതദേവം വിദ്വാനൃതുഷ്ഠ പഞ്ചവിധം സമോ 
പാസ്തേ 


ആര്‍ ഇപ്രകാരമറിഞ്ഞ്‌ ഭൃതുക്കളായി അഞ്ചുവിധത്തിലുളള 
ഈ സാമത്തെ ഉപാസിക്കുന്നുവോ, ആ ഉപാസകന്‍, ജതുക്കള്‍ 
ജതുവ്യവസ്ഥകള്‍ക്കനുരൂപമായി, ഭോഗ്യങ്ങളായിത്തീരുന്നു. 


അവന്‍ ജതുക്കളുള്ളവനായിത്തീരുകയും ചെയ്യുന്നു. 


ആറാം ഖണ്ഡം 


പശുഷ്ഠ പഞ്ചവിധം സാമോപാസീത:- ആജാഹിം 
കരോ 2 


വയം പ്രസ്താവോ, ഗാവ ഉദ്ഗീഥോ 7 ശ്വാഃ പ്രതി 
ഹാരഃ പുരുഷോനിധനം 


പശുക്കള്‍ക്കായി അഞ്ചുവിധത്തിലുള്ള സാമത്തെ ഉപാസി 


ക്കണം. കോലാടുകള്‍ ഹിംകാരമാകുന്നു. കുറിയാടുകള്‍ 
പ്രസ്താവമാകുന്നു. ഗോക്കള്‍ ഉദ്ഗീഥമാകുന്നു. അശ്വങ്ങള്‍ 


പ്രതിഹാരമാകുന്നു. പുരുഷന്‍ നിധനമാകുന്നു. 


ഭവന്തി ഹാസ്യ പശവഃ പശുമാന്‍ ഭവതി യ 


ഏത ദേവം വിദ്വാന്‍ പശുഷു പഞ്ചവിധം 
സാമോപാസ്തേ 


ആര്‍ ഇപ്രകാരം അറിഞ്ഞ്‌ പശുക്കളായി ഈ അഞ്ചുവിധ 
ത്തിലുള്ള സാമത്തെ ഉപാസിക്കുന്നുവോ അവന്‍ പശുക്കള്‍ 
ഉണ്ടാകും. പശുക്കളെകൊണ്ടുള്ള ഭോഗം,ത്യാഗം മുതലായ ഫല 


ങ്ങള്‍ ഉള്ളവനായിത്തീരുകയും ചെയ്യും. 


ഏഴാം ഖണ്ഡം 


പ്രാണേഷ്ഠ പഞ്ചവിധം പരോവരീയഃ 
സാമോപാസീത: - 


പ്രാണോ ഹിം കാരോ, വാക്‌ പ്രസ്താവ, 
ശ്ചക്ഷുരുദ്ഗീഥഃ 
ശ്രോത്രം പ്രതിഹാരോ, മനോനിധനം; 
പരോവരീയാം 
സിവാ ഏതാനി 


പ്രാണങ്ങളായി, അഞ്ചുവിധത്തിലുള്ള പരോവരീയസ്സായ 
സാമത്തെ ഉപാസിക്കണം. പ്രാണന്‍ ഹിംകാരമാകുന്നു. വാക്ക്‌ 
പ്രസ്താവമാകുന്നു. ചക്ഷുസ്സ്‌ ഉദ്ഗീഥമാകുന്നു. ശ്രോത്രം പ്രതി 
ഹാരമാകുന്നു. മനസ്സ്‌ നിധനമാകുന്നു. ഇവ ഉത്തരോത്തരം 
വിശിഷ്ടുതരങ്ങളാകുന്നു. 

പരോവരീയോ ഹാസ്യ ഭവതി പരോവരീയസോ 

ഹ ലോകാന്‍ ജയതി യ ഏതദേവം വിദ്വാന്‍ 

പ്രാണേഷ്ഠ പഞ്ചവിധം പരോവരീയഃ സാമോ 

വാസ്ത ഇതി പഞ്ചവിധസ്യ 

ഇപ്രകാരം അറിഞ്ഞ്‌ പ്രാണങ്ങളായി അഞ്ചുവിധത്തിലുളള 
പരോവരീയസ്സായ ഈ സാമത്തെ ആര്‍ ഉപാസിക്കുന്നുവോ, 
അവനു ഉത്തരോത്തരം വിശിഷ്ടുതരമായ ജീവനം ഉണ്ടാകും. 
അവന്‍ പരോവരീയസ്സുകളായ ലോകങ്ങളെ ജയിക്കും. ഇപ്ര 


കാരം അഞ്ചുവിധത്തിലുള്ള സാമത്തിന്റെ ഉപാസനം പറഞ്ഞു 
കഴിഞ്ഞു. 


എട്ടാം ഖണ്ഡം 
അഥ സപ്ത വിധസ്യ:- വാചി സപ്തവിധം 
സാമോപാസീതഃ 
യത്‌ കിം ച വാചോ ഹുമതി, സഹിം കാരോ, 
യത്‌ പ്രേതി 
സ പ്രസ്താവോ, യദേതി സ ആദിഃ 
ഇനി ഏഴു വിധത്തിലുള്ള സാമത്തിന്റെ ഉപാസനം പറ 
യുന്നു: വാക്കായി ഏഴുവിധത്തിലുള്ള സാമത്തെ ഉപാസിക്ക 
ണം. ഹും എന്നുള്ള വാക്കിന്റെ വിശേഷം ഏതോ അത്‌ ഹിം 
കാരമാകുന്നു. പ്ര എന്നുളള വിശേഷം ഏതോ, അത്‌ പ്രസ്താ 
വമാകുന്നു. ആ എന്ന തേതോ അത്‌ ആദിയാകുന്നു. 
യദുദിതി സ ഉദ്ഗീഥോ, തത്പ്രതീതി 
സപ്രതീഹാരോ, 
യദു പേതി സ ഉപദ്രവോ, യന്നീതിതന്നിധനം. 
ഉത്‌ എന്നുള്ള തേതോ, അത്‌ ഉദ്ഗീഥമാകുന്നു. പ്രതി എന്ന 
തേതോ അത്‌ പ്രതിഹാരമാകുന്നു. ഉപ എന്നതേതോ അത്‌ ഉപ 
ദ്രവമാകുന്നു. നി എന്ന തേതോ അതു നിധനമാകുന്നു. 


ദുഗ്ദ്ധേ £ സ്മൈ വാഗ്ദോഹം യോവാചോദോഹോ 


ന്നവാനന്നാദോ ഭവതിയ ഏതദേവം വിദ്വാന്‍ 
വാചി സപ്തവിധം സാമോപാസ്തേ. 


2 


N 


GB 


ഇങ്ങനെയറിഞ്ഞ്‌ വാക്കായി ഏഴുവിധത്തിലുള്ള ഈ 
സാമത്തെ ആര്‍ ഉപാസിക്കുന്നുവോ, അവന്‌ വാക്ക്‌ ഏതാണോ, 
വാക്കിന്റെ ദോഹം എന്നു പറയുന്നത്‌, ആ ദോഹത്തെ ദോഹനം 
ചെയ്യുന്നു. അന്നമുള്ളവനായും അന്നത്തെ ഭക്ഷിക്കുന്നവ 
നായും ദീപാഗ്നിയായും ഭവിക്കും. 


ഒന്‍പതാം ഖണ്ഡം 


അഥ ഖല്വമുമാദിത്യം സപ്തവിധം സാമോപാസീത; 
സര്‍വ ദാസമ സ്നേനസാമ; മാം പ്രതിമാം പ്രതീതി 


സര്‍വേണ സമ, സ്തേനസാമ. 


ഇനി ആ ആദിത്യനായി ഏഴുവിധത്തിലുള്ള സാമത്തെ ഉപാ 
സിക്കണം. ആദിത്യന്‍ എല്ലായ്പോഴും ഒരേ നിലയില്‍ ഇരിക്കു 
ന്നു. അതുകൊണ്ട്‌ സാമമാകുന്നു. എല്ലാവര്‍ക്കും സമനാകു 
ന്നതിനാൽ സാമമാകുന്നു. 


തസ്മിന്നിമാനി സര്‍വാണിഭൂതാന്യന്വയത്താനീതി 
വിദ്യാത്‌; തസ്യയത്‌ പുരോദയാത്‌ സ ഹിംകാരഃ 
തദസ്യ പശവോ 1 ന്വായത്താസ്ത സ്മാത്തേ ഹിം 


കുർവന്തി; ഹിം കാര ഭാജിനോഹ്യേതസ്യ സാമ്നഃ 


ആ ആദിത്യനില്‍ ഈ ഭൂതങ്ങളെല്ലാം അനുഗതങ്ങളായിരി 
ക്കുന്നു എന്നു മനസ്സിലാക്കണം. ഉദയത്തിനു മുന്‍പ്‌ ഇവന്റെ 
രൂപം ഏതാണോ അത്‌ ഹിംകാരമാകുന്നു. ആദിത്യനാകുന്ന 
സാമത്തിന്റെ ആ രൂപത്തില്‍, പശുക്കള്‍ അനുഗതങ്ങളായിരി 
ക്കുന്നു. അതിനാല്‍ പശുക്കള്‍ ഹിം എന്ന ശബ്ദം പുറപ്പെടു 
വിക്കുന്നു. ഈ ആദിത്യനെന്നു പറയുന്ന സാമത്തിന്റെ ഹിം 
കാരം ഭജിക്കുന്ന ശീലമുള്ളതാകുന്നു. 


അതയത്‌ പ്രഥമോദിതേ സപ്രസ്താവഃ 
തദസ്യമനുഷ്യാ 

അന്പായത്താസ്ത സ്മാത്തേ പ്രസ്തുതി കാമാഃ 

പ്രസ്ഥാവഭാജിനോ ഹ്യേതസ്യസാമ്നഃ 

അതുപോലെ ആദ്യം ഉദിക്കുമ്പോള്‍ ഉള്ള അവന്റെ രൂപം 
ഏതോ അത്‌ പ്രസ്ഥാവ്യമാകുന്നു. അവന്റെ ആ രൂപത്തില്‍ മനു 
ഷ്യര്‍ അനുഗതരായിരിക്കുന്നു. അതിനാല്‍ അവര്‍ സ്തുതി 
ആഗ്രഹിക്കുന്നവരായും പ്രശംസ ആഗ്രഹിക്കുന്നവരായും ഇരി 
ക്കുന്നു. എന്തെന്നാല്‍ അവര്‍ ഈ ആദിത്യനാകുന്ന സാമ 
ത്തിന്റെ പ്രസ്താവം ഭജിക്കുന്നവരാകുന്നു. 

അഥയത്‌ സംഗവവേലായാം സ ആദിഃ തദസ്യ 


വയാംസ്യ ന്വായത്താനി തസ്മാത്താന്യ 
ന്തരീകേഷേ്‌ നാ 


രംബണാന്യാദായാ £1 ത്മാനം പരിപതന്തി; 
ആദിഭാജീനി ഹ്യേതസ്യസാമ്നഃ 
രശ്മികള്‍ ഒരുമിച്ചു കൂടുന്ന സമയം, അവന്റെ രൂപമേതോ 


അത്‌ ആദിയാകുന്നു. അവന്റെ ആ രൂപത്തില്‍ പക്ഷികള്‍ അനു 
ഗതങ്ങളായിരിക്കുന്നു. അതിനാല്‍ അവ ആകാശത്തില്‍ 


യാതൊരാലംബവും കൂടാതെ, (തങ്ങളെ ST 
സഞ്ചരിക്കുന്നു. എന്തെന്നാല്‍ ഈ ആദിത്യനാകുന്ന സാമ 
ത്തിന്റെ ആദിഭക്തി ഭജിക്കുന്നവയാകുന്നു. 


അഥ യത്‌ സംപ്രതി മധ്യംദിനേ സ 
ഉദ്ഗീഥസ്തസ്യേ 
ദേവാ അന്വായത്താസ്ത സ്മാത്തേ സത്തമാഃ 


പ്രാജാപത്യാനാമുദ്ഗീഥ ഭാജിനോഹ്യേ 
തസ്യ സാമ്നഃ 


ജജൂവായ മധ്യാഹ്നത്തില്‍ ഈ ആദിത്യന്റെ രൂപമേതോ, 
അത്‌ ഉദ്ഗീഥമാകുന്നു. അവന്റെ ആ രൂപത്തില്‍ ദേവന്മാര്‍ അനു 
ഗതരായിരിക്കുന്നു. അതിനാല്‍ ദേവന്മാര്‍ പ്രജാപതിയുടെ അപ 
ത്യങ്ങളില്‍ വച്ച്‌ ശ്രേഷ്ഠന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
ഈ ആദിത്യനാകുന്ന സാമത്തിന്റെ ഉദ്ഗീഥം ഭജിക്കുന്നവരാ 
കുന്നു. 
അഥ യ ദൂര്‍ദ്ധ്വം മധ്യം ദിനാത്‌ പ്രാഗപരാഹ്ണാത്‌ 
സ പ്രതിഹാരഃ തദസ്യഗര്‍ഭാ അമ്പായത്താ 
സ്തസ്മാ 
ത്തേ പ്രതിഹൃതാ നാവപദ്യന്തേ, പ്രതിഹാര 
ഭാജിനോഹ്യേതസ്്യ സാമ്നഃ 
ഉച്ചക്കുമേല്‍ അപരാഹനത്തിനു മുന്‍പ്‌, ഇവന്റെ രൂപമേതോ 
അത്‌ പ്രതിഹാരമാകുന്നു. ഈ ആദിത്യരൂപമായ സാമം ആ രൂപ 
ത്തില്‍ ഗര്‍ഭങ്ങള്‍ അനുഗതങ്ങളായിരിക്കുന്നു. അതിനാല്‍ ഗര്‍ഭ 
ങ്ങള്‍ പിന്നോക്കം മുകളിലേക്കു പിടിക്കപ്പെട്ടവനായിരിക്കുന്ന 
തുകൊണ്ട്‌, കീഴ്പോട്ടു വീണുപോവുന്നില്ല. ഈ ആദിത്യനാ 
കുന്ന സാമത്തിന്റെ പ്രതിഹാരഭക്തി ഭജിക്കുന്നവയാകുന്നു. 
അഥയ ദൂര്‍ദ്ധ്വയമപരാഹ്ണാത്‌, പ്രാഗസ്തമയാത്‌, സ 
ഉപദ്രവ സ്തദസ്യ ££ രണ്യ അമ്പായത്താ 
സ്തസ്മാത്തേ 
പുരുഷം ദൃഷ്ടാ കക്ഷം ശ്വരഭമിത്യുപ്രദവന്തി; 
ഉപ്രദവ ഭാജിനോഹ്യേതസ്യസാമ്നഃ 
അപരാഹത്തിനു മേല്‍ അസ്തമയത്തിനു മുന്‍പ്‌ 
യാതൊരു രൂപമുണ്ടോ അത്‌ ഉപ്രദവമാകുന്നു. അവന്റെ ആ 
രൂപത്തെ അരണ്ുത്തിലുള്ള ജന്തുക്കള്‍ക്കു, അമ്പായത്തങ്ങ 
ളായിരിക്കുന്നു. അതിനാല്‍ അവ പുരുഷനെ കണ്ടിട്ട്‌ അഭയ 


സ്ഥാനമെന്നു വിചാരിച്ച്‌ കാടിനെ ഉപഗമിക്കുന്നു. എന്തെന്നാല്‍ 
സൂര്‍യ്യരൂപമായ സാമത്തിന്റെ ഉപ്രദവം ഭജിക്കുന്നവയാകുന്നു. 


അഥ യത പ്രഥമാസ്തമിതേ തന്നിധനം 
തദസ്യപിതരോ £ 


ന്വായത്തസ്മാത്താന്നിദധതി; നിധന 
ഭാജിനോഹ്യേത 


സ്യ സാമ്നഃ, ഏവം ഖല്വമുമാദിത്യം സപ്ത 
വിധം സാമോപാസ്തേ 


അസ്തമിക്കാന്‍ തുടങ്ങുമ്പോള്‍ ഏതു രൂപമാണോ ഉള്ള 
ത്‌, അത്‌ നിധനമാകുന്നു. ആദിത്യരുപമായ സാമത്തിന്റെ ആ 


രൂപത്തില്‍ പിതൃക്കള്‍ അനുഗതരായിരിക്കുന്നു. അതിനാല്‍ 

പിതൃക്കളെ നിധാനം ചെയ്യുന്നു. എന്തെന്നാല്‍ ഈ ആദിത്യരൂ 
പമായ സാമത്തിന്റെ നിധനഭക്തി ഭജിക്കുന്നതാകുന്നു. ഇപ്ര 

കാരം ആ, ആദിത്യനായി ഏഴുവിധത്തിലുള്ള സാമം ആര്‍ ഉപാ 
സിക്കുന്നുവോ അവന്‌ ആ ആദിത്യനായിത്തീരുക എന്ന ഫലം 
സിദ്ധിക്കുന്നു. 


പത്താം ഖണ്ഡം 

അഹോരാത്രം മുതലായ കാലത്താല്‍ ജഗത്തിനെ നശിപ്പി 
ക്കുന്നതുകൊണ്ട്‌ ആദിത്യന്‍ മൃത്യുവാകുന്നു. ആ മൃത്യുവിനെ 
കടയുന്നതിനുള്ള സാമോപാസന ഈ ഖണ്ഡത്തിലുണ്ട്‌. 

അഥഖല്വാത്മസംമിതമതി മൃത്യുസപ്ത 

വിധം സാമോപാസീത ഹിം കാര ഇതി 

ത്രക്ഷരം പ്രസ്താവ ഇതിത്യക്ഷരം തത്‌ സമം. 

ഇനി ആത്മാവിനോടു തുല്യമായി അറിയപ്പെട്ടിട്ടുളളതും, 
മൃത്യുവിനെ അതിക്രമിച്ചിട്ടുളളതും ആയ ഏഴുവിധത്തിലുള്ള 
സാമത്തെ ഉപാസിക്കണം. ഹിംകാരം എന്നുളളത്‌ മൂന്നക്ഷര 
മുള്ള ഭക്തി നാമമാകുന്നു. പ്രസ്താവം എന്നുള്ളതു മൂന്നക്ഷ 
രമുള്ളതാകുന്നു. അത്‌ മുമ്പിലത്തേതിനോടു തുല്യമാകുന്നു. 

ആദിരിതി ദ്വക്ഷരം, പ്രതിഹാരഇതിചതുരക്ഷര 

തത ഇ ഹൈകം, തത്സമം. 

ആദി എന്ന ഭക്തിനാമം രണ്ടക്ഷരമുള്ളതാകുന്നു. പ്രതി 
ഹാരം എന്നത്‌ നാലക്ഷരത്തോടുകൂടിയതാണ്‌. പ്രതിഹാരം 
എന്നതില്‍ നിന്ന്‌ ഒരക്ഷരം ആദി എന്ന രണ്ടക്ഷരങ്ങളില്‍ 
ചേര്‍ക്കപ്പെടുന്നു. അതു സാമമാകുന്നു. 

ഉദ്ഗീഥ ഇതിത്രയക്ഷരമുപദ്രവ ഇതി ചതു 

രക്ഷരം; ത്രിഭിസ്ത്രിഭിഃ സമം ഭവതി, അ 

ക്ഷരമവശിഷ്യതേ ത്ര്യക്ഷരം തത്സമം. 

ഉദ്ഗീഥ മെന്നത്‌ മൂന്നക്ഷരമുള്ളതാകുന്നു. ഉപദ്രവം എന്നത്‌ 
നാലക്ഷരമുള്ളതാണ്‌. മുമ്മുന്നക്ഷരങ്ങള്‍ കൊണ്ട്‌ ഇത്ര ഭക്തി 
നാമങ്ങള്‍ രണ്ടും സമമായിത്തീരുന്നു. ഒരക്ഷരം അധികം വരു 
ന്നു. മൂന്നക്ഷരങ്ങളോടു കൂടിയതാകയാല്‍ അത്‌ സമമാകുന്നു. 

നിധനമിതിത്ര്യക്ഷരം തത്‌ സമമേവ ഭവതി 

താനിഹവാ ഏതാനി ദ്വാ വിംഗതി രക്ഷരാണി. 

നിധനം എന്നത്‌ മൂന്നക്ഷരമുള്ളതാകുന്നു. അത്‌ സമം 
തന്നെയാകുന്നു. അങ്ങനെയുള്ള ഈ അക്ഷരങ്ങള്‍ ഇരുപത്തി 
രണ്ടാകുന്നു. 

ഏക വിംശത്യാ ££ ദിത്യമാപ്നോന്യേക 

വിംശോവാ ഇതോ £ സാവാദിത്യോ 

ദ്വാവിംശേനപരമാദിത്യാജ്ജയതി, 


തന്നാകം തദ്വി ശോകം. 


ഇരുപത്തൊന്നുകൊണ്ട്‌ ആദിത്യനെ പ്രാപിക്കുന്നു. ഈ 


ആദിത്യന്‍ ഇവിടെനിന്നി ഇരുപത്തൊന്നാമത്തേതാകുന്നു. ജ്രു 
പത്തിരണ്ടാമത്തേതുകൊണ്ട്‌ ആദിത്യനപ്പുറമുള്ളതു പ്രാപിക്കു 
ന്നു. ആദിത്യനപ്പുറമുള്ളത്‌ സുഖമായിട്ടുള്ളതാകുന്നു. അത്‌ 
ശോകമില്ലാത്തതാകുന്നു. 

ആസ്ടേപി ഹാ £1 ദിത്യസ്യ ജയം പരോ 

ഹാസ്യാ £1 ദിത്യ സ്യ ജയാജ്ജയോ ഭവതി; 

യ ഏതദേവം വിദ്വാനാത്മസംമിതമതി 

മൃത്യു സപ്തവിധം സമോപാസ്തേ സമോ 

പാസ്തേ 

ഇപ്രകാരമറിഞ്ഞ്‌ മൃത്യുവിനെ കടന്ന, ഏഴുവിധത്തിലുള്ള 
ഈ സാമം, ആര്‍ ഉപാസിക്കുന്നുവോ അവന്‍ ആദിത്യന്റെ 


ജയം പ്രാപിക്കുന്നു. ഇവന്‌ ആദിത്യന്റെ ജയത്തില്‍നിന്ന്‌ പരമ 
മായ ജയം ഉണ്ടാകും. 


പതിനൊന്നാം ഖണ്ഡം 


മനോ ഹിം കാരോ, വാക്പ്രസ്താവ, ശ്ചക്ഷു 

രുദ്ഗീഥഃ ശ്രോത്രം പ്രതിഹാരഃ പ്രാണോ 

നിധനമേതദ്ഗായ്രതം പ്രാണേഷു പ്രോതം. 

മനസ്സ്‌ ഹിംകാരമാകുന്നു. വാക്ക്‌ പ്രസ്താവമാകുന്നു. 
ചക്ഷുസ്സ്‌ ഉദ്ഗീഥമാകുന്നു. ശ്രോത്രം പ്രതിഹാരമാകുന്നു. 
പ്രാണന്‍ നിധനമാകുന്നു. ഈ ഗായത്രം സാമം, വാക്ക്‌ മുത 
ലായവയില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സയ ഏവമേതദ്‌ ഗായത്രം പ്രാണേഷുപ്രോതം 

വേദ, പ്രാണിഭവതി സര്‍വമായുരേതി 

ജ്യോഗ്‌ ജീവതിമഹാന്‍ പ്രജയാപശുദിഭവ 

തിമഹാന്‍ കീര്‍ത്ത്യാ, മഹാമനാഃ സ്ൃത്‌ 

ത്ര തം. 

ഇപ്രകാരം പ്രാണങ്ങളില്‍ പ്രതിഷ്ഠിതമായ ഈ ഗായത്ര 
മായ സാമം ആര്‍ അറിയുന്നുവോ, അവന്‍ പ്രാണങ്ങളുള്ളവ 
നായിത്തീരും. എല്ലാ ആയുസ്സും പ്രാപിക്കും; ഉജ്ജ്വലമായ വിധ 
ത്തില്‍ ജീവിക്കും. അവന്‍ പ്രജയെക്കൊണ്ടും, പശുക്കളെ 
കൊണ്ടും മഹാനായിത്തീരുന്നു. കീര്‍ത്തികൊണ്ട്‌ മഹാ 


നായിത്തീരുന്നു. മഹാമനസ്സായിരിക്കണം എന്നത്‌ ഗായത്രോ 
പാസകന്റെ വ്രതമാകുന്നു. 


പന്ത്രണ്ടാം ഖണ്ഡം 


അഭിമന്ഥതിസഹിംകരോ, ധൂമോ ജായതേ 
സപ്രസ്താവോ, ജ്വലതിസ ഉദ്ഗീഥോ £ ങ്ങ്‌ 
ഗാരാഭവന്തി സ പ്രതിഹാര, ഉപ 

ശാമൃതിതന്നിധനം, സംശാമൃതിതന്നിധനം 


ഏത്ദ്രഥം തരമഗ്ഗ പ്രോതം. 


സെ 


മഥനം ചെയ്യുക എന്നതേതോ അത്‌ ഹിംകാരമാകുന്നു. 
ധൂമം ഉണ്ടാകുക എന്നതേതോ, അതു പ്രസ്താവമാകുന്നു. ജ്വലി 
ക്കുക എന്നതേതോ അത്‌ ഉദ്ഗീഥമാകുന്നു. കനലുകളായിത്തീ 
രുകയെന്നതേതോ അതു പ്രതിഹാരമാകുന്നു. ഉപശമിക്ക എന്ന 
തേതോ, അതു നിധനമാകുന്നു. സംശമിക്ക എന്നതേതോ അത്‌ 
നിധനമാകുന്നു. ഈ രഥം തരം അഗ്നിയില്‍ പ്രതിഷ്ഠിതമാ 
കുന്നു. 

സ യ ഏവമേത്ദ്രഥം തരമഗ്ന പ്രോതം 

വേദ, ബ്രഹ്മവര്‍ച്ചസ്യന്നാദോ ഭവതി 

സര്‍വമായുരേതി ജ്യോഗ്‌ ജീവതി, മഹാന്‍ 

പ്രജയാ പശുഭി ര്‍ഭവതി മഹാന്‍ കീര്‍ത്ത്യാ 

ന പ്രത്യ അഗ്നിമാചാ മേന്ത നി ഷ്ഠീവേത്തദ്രവതം 

അഗ്നിയില്‍ പ്രതിഷ്ഠിതമായ ഈ രഥം തരത്തെ ആര്‍ അറി 
യുന്നുവോ അവന്‍ പബ്രഹ്മവര്‍ച്ചമദുള്ളവനായും അന്നദാന 
നായും ഭവിക്കുന്നു. എല്ലാ ആയുസ്സിനേയും പ്രാപിക്കുന്നു. ഉജ്വ 
ലമായി ജീവിക്കുന്നു. പ്രജയെക്കൊണ്ടും, പശുക്കളെകൊണ്ടും 
മഹാനായിത്തീരുന്നു. കീര്‍ത്തികൊണ്ട്‌ മഹാനായിത്തീരുന്നു. 


അഗ്നിക്ക്‌ അഭിമുഖമായിരുന്ന്‌ ഒന്നും ഭക്ഷിക്കരുത്‌. കാറിത്തു 
പുരുത്‌. ഇതു ര്വതമാകുന്നു. 


പതിമൂന്നാം ഖണ്ഡം 


ഉപമ്ര്ത്രയതേ സഹിംകാരോ, ജ്ഞപയതേസ 

പ്രസ്താവഃ സ്ര്രീയാസഹ ശേതേസ ഉദ്ഗീഥഃ 

പ്രതിസ്ര്രീം സഹശേതേ സപ്രതിഹാരഃ 

കാലംഗച്ചതി തന്നിധനം പരംഗച്ചതി 

ഛര്‌ ഛര്‌ 

തന്നിധനമേത ദ്വാമദേവ്യം മിഥുനേപ്രോതം 

ഉപമന്ത്രിക്കുക എന്നതേതോ, അതു പ്രസ്താവമാകുന്നു. 
സന്തോഷിപ്പിക്കുക എന്ന തേതോ അതു പ്രസ്താവമാകുന്നു. 
സ്ത്രീയോടുകൂടി ശയിക്ക എന്നതേതോ അത്‌ പ്രതിഹാരമാകു 
ന്നു. മൈഥുനം കൊണ്ടു കാലം കഴിയുന്നതേതോ അത്‌ അതു 
നിധനമാകുന്നു. ഈ വാമദേവ്യമെന്ന സാമം മിഥുനത്തില്‍ 
പ്രതിഷ്ഠിതമാകുന്നു. 

സയ ഏവമേത ദ്വാമദേവ്യം മിഥുനേപ്രോതം 

വേദ മിഥുനീ ഭവതി മിഥുനാന്മിഥുനാല്‍ 

പ്രജായതേ സര്‍വമായുരേതി ജ്യോഗ്ജീവ 

തി, മഹാന്‍ പ്രജയ പശുഭി ര്‍ഭവതി, 

മഹാന്‍ കീര്‍ത്ത്യാ, നകംചന പരിഹരേത്‌. 

ഇപ്രകാരം മിഥുനത്തില്‍ പ്രതിഷ്ഠിതമായ ഈ വാമദേവ്യ 
മായ സാമത്തെ ആര്‍ അറിയുന്നുവോ, അവന്‍ മിഥുനമുള്ളവ 
നായിത്തീരുന്നു. അവന്‍ ഓരോ മിഥുനത്തില്‍നിന്നും സന്താ 
നരൂപത്തില്‍ ജനിക്കുന്നു. അവന്‍ മുഴുവന്‍ ആയുസ്സും പ്രാപി 
ക്കുന്നു. ഉജ്ജ്വലമായി ജീവിക്കുന്നു. പ്രജയെക്കൊണ്ടും പശു 
ക്കളെക്കൊണ്ടും മഹാനായിത്തീരുന്നു, കീര്‍ത്തികൊണ്ടു മഹാ 


നായിത്തീരുന്നു. തന്റെ കിടക്കയില്‍ വരുന്ന ഒരുവളേയും a 
ക്ഷിക്കരുത്‌ അതു ്വതമാകുന്നു. 


പതിന്നാലാം ഖണ്ഡം 


ഉദ്യന്‍ ഹിംകാര ഉദിതഃ പ്രസ്താവോ, മധ്യംദിന 

ഉദ്ഗീഥോ £ പരാഹ്ണഃ പ്രതിഹാരോ £ സ്തം 

യന്നിധനം ഏതദ്‌ ബൃഹദാദിത്യേ പ്രോതം. 

ഉദിച്ചുവരുന്ന ആദിത്യന്‍ ഹിംകാരമാകുന്നു. ഉദിച്ചതിന്റെ 
ശേഷമുള്ള ആദിത്യന്‍ പ്രസ്താവനമാകുന്നു. മധ്യംദിനം ഉദ്ഗീ 
ഥമാകുന്നു. അപരാഹ്ണം പ്രതിഹാരമാകുന്നു. അസ്തമനത്തി 
ലേക്കു ഗമിക്കുന്ന ആദിത്യന്‍ നിധനമാകുന്നു. ഈ ബൃഹ 
ത്തെന്ന സാമം ആദിത്യനില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സയ ഏവമേതദ്‌ ബൃഹദാദിത്യേ 

പ്രോതം വേദ തേജന്ധ്യന്നാദോ ഭവതി 

സര്‍വമായുരേതി ജ്യോഗ്ജീവതി, മഹാന്‍ 

പ്രജയാ പശുഭിര്‍ ഭവതി മഹാന്‍ കീര്‍ത്ത്യാ, 

തപന്തം നനിന്ദേത്‌ തദ്വതം 

ഇപ്രകാരം ആദിത്യനില്‍ പ്രതിഷ്ഠിതമായ ഈ ബൃഹ 
ത്തെന്ന സാമത്തെ, ആര്‍ അറിയുന്നുവോ അവന്‍ തേജസ്സുള്ള 
വനായും, അന്നത്തെ അദിക്കുന്നവനായും തീരുന്നു. അവന്‍ 
മുഴുവന്‍ ആയുസ്സിനേയും പ്രാപിക്കുന്നു. ഉജ്വലമായി ജീവി 
ക്കുന്നു. അവന്‍ പ്രജയെക്കൊണ്ടും, പശുക്കളെക്കൊണ്ടും 
മഹാനായിത്തീരുന്നു, കീര്‍ത്തികൊണ്ട്‌ മഹാനായിത്തീരുന്നു. 
തപിക്കുന്ന ആദിത്യനെ നിന്ദിക്കരുത്‌. അത്‌ വ്രതമാകുന്നു. 


പതിനഞ്ചാം ഖണ്ഡം 


അഭ്രാണി സംപ്ലവന്തേ സഹിംകാരോ, മേ 

ഘാജായന്തേ സ്രപസ്താവോ, വര്‍ഷതി സ 

ഉദ്ഗീഥോ, വിദ്യോതതേ സ്തനയതി സ 

പ്രതിഹാര, ഉദ്ഗൃഹ്ണാതി തന്നിധനം 

ഏതദ്‌ വൈ രൂപം വര്‍ജന്യേ പ്രോതം. 

അഭ്രങ്ങള്‍ ഉയരുന്നു. അത്‌ ഹിം കാരമാകുന്നു. മേഘം 
ഉണ്ടാകുന്നു. അതു പ്രസ്താവമാകുന്നു. വര്‍ഷിക്കുന്നു. അത്‌ 
ഉദ്ഗീഥമാകുന്നു. മിന്നല്‍ മിന്നുകയും ഇടിവെട്ടുകയും ചെയ്യു 
ന്നു. അതു പ്രതിഹാരമാകുന്നു. മഴ പെയ്യുന്നു. അതു നിധനമാ 
കുന്നു. ഈ വൈരുപമെന്ന സാമം പര്‍ജന്യത്തില്‍ പ്രതിഷ്ഠി 
തമാകുന്നു. 

സയ ഏവമേത ദ്വൈരൂപം പര്‍ജന്യേപ്രോതം 

വേദ വിരൂപാം ശ്വസുരപാം ശ്വ പശൂനവരു 

ന്ധേ; സര്‍വമായുരേതി; ജ്യോഗ്ജീവതി; 

മഹാന്‍ പ്രജയാ പശുഭിര്‍ഭവതി; മഹാന്‍ 


കീര്‍ത്ത്യാ; വര്‍ഷന്തം നന്ദിന്ദേത്നദ്ര്രതം. 


fh 


പര്‍ജ്ജന്യത്തില്‍ പ്രതിഷ്ഠിതമായ ഈ വൈരൂപമായ 
സാമത്തെ ആര്‍ അറിയുന്നുവോ അവന്‍ സ്വരൂപങ്ങളായും, 
വിരൂപങ്ങളായും ഉള്ള പശുക്കളെ ലഭിക്കുന്നു. അവന്‍ മുഴു 
വന്‍ ആയുസ്സിനേയും പ്രാപിക്കുന്നു. ഉജ്ജ്വലമായി ജീവിക്കു 
ന്നു. അവന്‍ പ്രജയെക്കൊണ്ടും, പശുക്കളെക്കൊണ്ടും മഹാ 
നായിത്തീരുന്നു. കീര്‍ത്തികൊണ്ടു മഹാനായിത്തീരുന്നു. 
വര്‍ഷിക്കുന്ന മേഘത്തെ നിന്ദിക്കരുത്‌. അതു പ്രതമാകുന്നു. 


പതിനാറാം ഖണ്ഡം 


വസന്തോ ഹിംകാരോ, ഗ്രീഷ്മഃ പ്രസ്താവോ, 

വര്‍ഷ ഉദ്ഗീഥഃ ശരത്‌ പ്രതിഹാരോ, 

ഹേമന്തോനിധനമേത ദ്വൈരാജമൃതുഷുപ്രോതം 

വസന്തം ഹിംകാരമാകുന്നു. ഗ്രീഷ്മം പ്രസ്താവമാകുന്നു. 
വര്‍ഷ ദൂതു ഉദ്ഗീഥമാകുന്നു. ശരത്ത്‌ പ്രതിഹാരമാകുന്നു. 
ഹേമന്തം നിധനമാകുന്നു. ഈ വൈരാജമായ സാമം ഭതുക്ക 
ളില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സ യ ഏവ മേത ദ്വൈരാജമൃതുഷുപ്രോതം 

വേദ വിരജതി പ്രജയാ പശുഭിര്‍ ബ്രഹ്മ 

വര്‍ച്ചസേന സര്‍വമായുരേതി ജ്യോഗ്‌ 

ജീവതിമഹാന്‍ പ്രജയാ പശുഭിര്‍ ഭവതി 

മഹാന്‍ കീര്‍ത്ത്യര്‍ത്തുന്‍ നിനിന്ദേത്‌ തത്ര്വതം 

ഇങ്ങിനെ ജതുക്കളില്‍ പ്രതിഷ്ഠിതമായ ഈ വൈരാജമായ 
സാമത്തെ ആര്‍ അറിയുന്നുവോ അവന്‍ പ്രജയെകൊണ്ടും 


പശുക്കളെ ക്കൊണ്ടും ബ്രഹ്മവര്‍ച്ചസം കൊണ്ടും ശോഭിക്കുന്നു. 
മുഴുവന്‍ ആയുസ്സിനേ ലഭിക്കുന്നു. ഉജ്ജ്വലമായി ജീവിക്കുന്നു. 


പ്രജയെക്കൊണ്ടും പശുക്കളെ ക്കൊണ്ടും മഹാനായിത്തീ രുന്നു. 


ജൃതുക്കളെ നിന്ദിക്കരുത്‌. അത്‌ ്രതമാകുന്നു. 


പതിനേഴാം ഖണ്ഡം 


പൃഥിവീ ഹിംകാരോ £ ന്തരീക്ഷം പ്രസ്താവോ, 

ദൃയതദ്ഗീഥോ ദിശഃ പ്രതി ഹാരഃ, സ 

മുദ്രോ നിധനമേതേഃ ശക്വര്‍യ്യോലോ 

കേഷു പ്രോതാഃ 

പൃഥിവി ഹിംകാരമാകുന്നു. അന്തരീക്ഷം പ്രസ്താവമാകു 
ന്നു. ദ്യോവ്‌ ഉദ്ഗീഥമാകുന്നു. ദീക്കുകള്‍ പ്രതിഹാരമാകുന്നു. 
സമുദ്രം നിധനമാകുന്നു. ഈ ശക്വരികള്‍ എന്നു പറയുന്ന സാമ 
വിശേഷം ലോകങ്ങളില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സ യ ഏവ മേതാഃ ശക്വര്‍യ്യോ ലോകേഷു 

പ്രോതാ വേദ ലോകീ ഭവതി സര്‍വമായു 

രേതി ജ്യോഗ്ജീവതി മഹാന്‍ പ്രജയാ 

പശുഭിര്‍ഭവതി മഹാന്‍ കീര്‍ത്ത്യാലോകാന്‍ 


ന നിന്ദേത്‌ തദ്വ്രതം 


ലോകങ്ങളില്‍ പ്രതിഷ്ഠിതമായ ഈ ശക്വരികള്‍ എന്നു പഠ 
യുന്ന സാമവിശേഷത്തെ ആര്‍ അറിയുന്നുവോ, അവന്‍ ലോക 
മുള്ളവനായിത്തീരുന്നു. അവന്‍ മുഴുവന്‍ ആയുസ്സിനേ പ്രാപി 
ക്കുന്നു. ഉജ്ജ്വലമായി ജീവിക്കുന്നു. പ്രജയെക്കൊണ്ടും പശു 
ക്കളെക്കൊണ്ടും മഹാനായിത്തീരുന്നു. കീര്‍ത്തികൊണ്ടു മഹാ 
നായിത്തീരുന്നു. ലോകങ്ങളെ നിന്ദിക്കരുത്‌. അത്‌ വ്രതമാകുന്നു. 


പതിനെട്ടാം ഖണ്ഡം 


അജാ ഹിംകാരോ £ വയഃ പ്രസ്താവോ ഗാവ 

ഉദ്ഗീഥോ 1 ശ്വാഃ പ്രതിഹാരഃ പുരുഷോ 

നിധനമേതാ രേവത്യഃ പശുഷ്ഠപ്രോതാഃ 

അജങ്ങള്‍ ഹിംകാരമാകുന്നു. കുറിയാടുകള്‍ പ്രസ്താവമാ 
കുന്നു. ഗോക്കള്‍ ഉദ്ഗീഥമാകുന്നു. അശ്വങ്ങള്‍ പ്രതിഹാരമാ 
കുന്നു. രേവതികള്‍ എന്നു പറയുന്ന സാമവിശേഷം, പശുക്ക 
ളില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സയ ഏവമേതാ രേവത്യാഃ പശുഷുപ്രോ 

താ വേദ പശുമാന്‍ ഭവതി സര്‍വമായുരേതി 

ജ്യോഗ്ജീവതി മഹാന്‍ പ്രജയാ പശു 

ഭിര്‍ഭവതി മഹാന്‍ കീര്‍ത്ത്യാ പശൂന്‍ ന 

നിന്ദേത്‌ തദ്ര്രതം. 

ഇപ്രകാരം പശുക്കളില്‍ പ്രതിഷ്ഠിതമായ ഈ രേവതികള്‍ 
എന്നു പറയുന്ന, സാമവിശേഷത്തെ ആരു അറിയുന്നുവോ, 
അവന്‍ പശുക്കളുള്ളവനായിത്തീരുന്നു. അവന്‍ മുഴുവന്‍ 
ആയുസ്സും പ്രാപിക്കുന്നു. ഉജ്ജ്വലമായി ജീവിക്കുന്നു. 


പ്രജയെക്കൊണ്ടും പശുക്കളെക്കൊണ്ടും മഹാനായിത്തീരു 
ന്നു. പശുക്കളെ നിന്ദിക്കരുത്‌. അതു വ്രതമാകുന്നു. 


പത്തൊന്‍പതാം ഖണ്ഡം 


ലോമ ഹിംകാര, സ്തക്‌ പ്രസ്താവോ മാംസ 

മുദ്ഗീഥോ, £ സ്ഥി പ്രതി ഹാരോ, മജ്ജാനിധന 

മേതദ്യജ്ഞയജ്ഞീയമങ്ങ്‌ ഗേഷ്ഠ പ്രോതം 

ലോമം ഹിംകാരമാകുന്നു. ത്വക്‌ പ്രസ്താവമാകുന്നു. 
മാംസം ഉദ്ഗീഥമാകുന്നു. അസ്ഥി പ്രതിഹാരമാകുന്നു. മജ്ജ 
നിധനമാകുന്നു. ഈ യജ്ഞായജ്ഞീയമെന്ന സാമം ദേഹാവ 
യവങ്ങളില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സ യ ഏവ മേത്യദ്യജ്ഞായജ്ഞീയമംഗേഷു 

പ്രോതം വേദാംഗീ ഭവതിനാം ഗേന 

വിഹൂര്‍ച്ഛതി, സര്‍വമായുരേതി, ജ്യോഗ്‌ 

ജീവതി, മഹാന്‍ പ്രജയാ പശുഭിര്‍ഭവതി 

മഹാന്‍ കീര്‍ത്ത്യാസംവത്സരം മജ്ജേഞാ 


നാശ്നിയാത്‌ തദ്ര്രതം, മജ്ജേഞോനംശ്നീയാ 
ദിതിവാ 


N 


ഇപ്രകാരം ദേവാവയവങ്ങളില്‍ പ്രതിഷ്ഠിതമായ, യജ്ഞാ 
യജ്ഞീയമെന്ന ഈ സാമത്തെ ആര്‍ അറിയുന്നുവോ, അവന്‍ 
എല്ലാ അവയവങ്ങലും തികഞ്ഞവനായിത്തീരും. അവന്‍ 
അങ്ങ്ഗംകൊണ്ട്‌ കുടിലനായിത്തീരു കയില്ല. മുഴുവന്‍ 
ആയുസ്സും പ്രാപിക്കും; ഉജ്ജ്വലമായി ജീവിക്കും. പ്രജയെ 
ക്കൊണ്ടും പശുക്കളെ കൊണ്ടും മഹാനായിത്തീരും. കീര്‍ത്തി 
കൊണ്ടു മഹാനാകും. ഒരു സംവത്സരത്തേക്ക്‌ മാംസം ഭക്ഷി 
ക്കരുത്‌. അതു ധ്രതമാണ്‌. (ഒരിക്കലും ഭക്ഷിക്കരുത്‌ എന്നു 
മാകാം.) 


ഇരുപതാം ഖണ്ഡം 


അഗ്നി ഹിം കാരോ, വായുഃ പ്രസ്താവ, ആ 

ദിത്യ ഉദ്ഗീഥോ, നക്ഷത്രാണി പ്രതിഹാര, 

ശ്ചന്ദ്രമാനിധനമേത്ദ്രാജനം ദേവതാ സുപ്രോതം. 

അഗ്നി ഹിംകാരമാകുന്നു. വായു പ്രസ്താവമാകുന്നു. ആദി 
ത്യന്‍ ഉദ്ഗീഥമാകുന്നു. നക്ഷത്രങ്ങള്‍ പ്രതിഹാരമാകുന്നു. 
ചന്ദ്രന്‍ നിധനമാകുന്നു. ഈ രാജമെന്ന സാമം ദേവതകളില്‍ 
പ്രതിഷ്ഠിതമായിരിക്കുന്നു. 

സ യ ഏവ മേതദ്ജനം ദേവതാസു 

പ്രോതം വേ ദൈവതാസാ മേവ ദേവ 

താനാം സലോക താം സര്‍ഷ്ടിതാം 

സായൂജ്യം ഗച്ഛതി സര്‍വമായുരേതി 

ജോഗ്‌ ജീവതി, മഹാന്‍ പ്രജയാ പശു 

ഭി ര്‍ഭവതി മഹാന്‍ കീര്‍ത്ത്യാ ബ്രാഹ്മണന്‍ 

ന നിന്ദേത്‌ തദ്വ്രതം. 

ഇങ്ങനെ ദേവതകളില്‍ പ്രതിഷ്ഠിതമായ ഈ രോജനമെന്ന 
സാമത്തെ ആര്‍ അറിയുന്നുവോ, അവന്‍ ഈ ദേവതകളുടെ 
സാലോക്യത്തേയോ, സമാനമായ ഐശ്വര്യത്തോടു കൂടിയോ 
യിരിക്കുന്ന അവസ്ഥയേയോ, സായൂജ്യത്തേയോ, പ്രാപിക്കു 
ന്നു. മുഴുവന്‍ ആയുസ്സിനേ പ്രാപിക്കുന്നു. ഉജ്ജ്വലമായി ജീവി 
ക്കുന്നു. പ്രജകളെക്കൊണ്ടും പശുക്കളെക്കൊണ്ടും മഹാനായി 
ത്തീരുന്നു. ബ്രാഹ്മണരെ നിന്ദിക്കരുത്‌. അതു വ്രതമാകുന്നു. 


ഇരുപത്തൊന്നാം ഖണ്ഡം 


ത്രയീവിദ്യാഹിംകാര, സ്ര്രയ ഇമേ ലോകഃ 
സ്രപസ്താവോ 1 ഗ്നി വായൂരാദിത്യഃ സ 
ഉദ്ഗീഥോ, നക്ഷത്രാണി വയാംസി 
മരീചയഃ സപ്രതിഹാരഃ, സര്‍പ്പാ ഗന്ധര്‍വഃ 


പിതര സ്നന്നിധനമേതത്‌ സാമ സര്‍വസ്മിന്‍ 
പ്രോതം. 


യ 


ത്രയീ വിദ്യ ഹിംകാരമാകുന്നു. ഈ മൂന്നു ലോകങ്ങള്‍ അത്‌ 
പ്രസ്താവിക്കുന്നു. അഗ്നി, വായു, ആദിത്യന്‍ ഇവ ഉദ്ഗീഥമാ 
കുന്നു. നക്ഷത്രങ്ങള്‍, പക്ഷികള്‍, രശ്മികള്‍ ഇവ പ്രതിഹാരമാ 


കുന്നു. സര്‍പ്പങ്ങള്‍, ഗന്ധര്‍വന്മാര്‍, പിതൃക്കള്‍ ഇവ ലി 
കുന്നു. ഈ സാമസമുദായം സര്‍വത്തിലും പ്രതിഷ്ഠിതമായി 
രിക്കുന്നു. 

സ യ ഏവമേതത്‌ സാമ സര്‍വസ്മിന്‍ 


പ്രോതം വേദ സര്‍വ്വം ഹ ഭവതി 


ഇപ്രകാരം സര്‍വത്തിലും പ്രതിഷ്ഠിതമായ ഈ സാമത്തെ 
ആരു അറിയുന്നുവോ, അവന്‍ സര്‍വ്വവുമായിത്തീരുന്നു. 


തദേഷശ്ലോകഃ 
ആ അര്‍ത്ഥത്തില്‍ താഴെപ്പറയുന്ന മന്ത്രവും ഉണ്ട്‌. 


യാനി പഞ്ചധാത്രീണിശ്രീണിതേഭ്യോന 
ജ്യായഃ പരമന്യദസ്തി; യസ്തദ്വേദ സ 


വേദ സര്‍വം സർവാ ദിശോ ബലിമസ്മൈഹരന്തി 


അഞ്ചു വിധത്തില്‍ മുമ്മൂന്നായി ഏതാണോ പറയപ്പെട്ടത്‌, 
അവയെക്കാള്‍ മഹത്തരവും ഭിന്നമായും വേറൊരു വസ്തു 
ഇല്ല. സര്‍വാത്മകമായ ഈ സാമത്തെ ആര്‍ അറിയുന്നുവോ, 
അവന്‌ എല്ലാ ദിക്കുകളില്‍ ഉള്ളവരും ബലികൊടുക്കുന്നു. 


സര്‍വമസ്മീത്യുപാസീത; തദ്‌ വ്രതം തത്‌ പ്രതം 


ഞാന്‍ സര്‍വവുമാകുന്നു എന്നു ഉപാസിക്കണം. അത്‌ വ്രത 


മാകുന്നു. 


ഇരുപത്തിരണ്ടാം ഖണ്ഡം 


വിനര്‍ദ്ദി സാമ്നോ വൃണേ പശവ്യമിതൃഗ്നേ 
രുദ്‌ ഗീഥോ £ നിരുക്തഃ പ്രജാപതേ, 
ന്നിരുക്തഃ സോമസ്യ, മൃദുഗ്ഗഷണം 
വായോഃ ഗ്ലഷ്ണം ബലവദിന്ദ്രസ്യ, 
ക്രഞ്ചം ബൃഹസ്പതേ, രപധ്വാന്തം 
വരുണസ്യ; താന്‍ സര്‍വാനേവോ പസേ 


വേത; വാരുണം ത്വേവ വര്‍ജ്ജയേത്‌. 


വിനര്‍ദ്ദത്തോടുകൂടിയതും, പശുക്കള്‍ക്ക്‌ ഹിതവുമായ 
സാമത്തെ സംബന്ധിച്ച ഗാനം ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. ഇത്‌ 
അഗ്നിദേവനായിട്ടുള്ള ഉദ്ഗീഥമാകുന്നു. പ്രജാപതി ദേവനായി 
ട്ടുള്ള ഉദ്ഗീഥം ഏതുപ്രകാരം ആണോ, അതുപോലെ എന്നു 
നിര്‍വചിക്കപ്പെടാത്തതാകുന്നു. സോമന്‍ ദേവതയായിട്ടുള്ള 
ഉദ്ഗീഥം സ്പഷ്ഠമായിട്ടുള്ളതാകുന്നു. വായു ദേവതയായി 
ട്ടുള്ള ഗാനം മൃദുവും മധുരമായിട്ടുള്ളതും ആകുന്നു. ഇന്ദ്രന്‍ 
ദേവതയായിട്ടുള്ള ഗാനം ശ്ലക്ഷ്ണവും ബലമുള്ളതും ആകു 
ന്നു. ബൃഹസ്പതി ദേവനായിട്ടുള്ള ഗാനം ക്രഞ്ചപക്ഷിയുടെ 
നാദത്തിനു സമമാകുന്നു. വരുണന്‍ ദേവനായിട്ടുള്ള ഗാനം, 
പൊട്ടിയ ഓട്ടിന്റെ സ്വരത്തിനു സമമാകുന്നു. അവയെല്ലാം 
തന്നെ പ്രയോഗിക്കണം. എന്നാല്‍ വരുണന്‍ ദേവനായിട്ടുള്ള 
തിനെ മാത്രം വര്‍ജ്ജിക്കണം. 


നന 


അമൃതത്വം ദേവേഭ്യ ആഗായാനീത്‌ 

ത്യാഗായേത്‌, സ്വധാം പിതൃഭ്യ ആശാം 

മനുഷേഭ്യ സ്‌ തൃണോദകം പശുഭ്യഃ 

സ്വര്‍ഗ്ഗം ലോകം യജമാനായാന്നമാ 

ത്മന ആഗായാ നിത്യേതാനി മനസ്സാ 

ധ്യായന്ന പ്രണത്തഃ സ്തുവീത 

ഞാന്‍ ദേവന്മാര്‍ക്ക്‌ അമൃതത്വം സാധിച്ചു കൊടുക്കട്ടെ. പിതൃ 
ക്കള്‍ക്ക്‌ ഉള്ള സ്വധ ഞാന്‍ ആഗാനം ചെയ്യട്ടെ. മനുഷ്യര്‍ക്ക്‌ 
ആശയെ ആ ഗാനം ചെയ്യട്ടെ. പശുക്കള്‍ക്ക്‌ പുല്ലും വെള്ളവും 
ആഗാനം ചെയ്യട്ടെ. യജമാനന്‍ സ്വര്‍ഗ്ഗലോകത്തെ ആഗാനം 
ചെയ്യട്ടെ. യജമാനന്‍ സ്വര്‍ഗ്ഗലോകത്തെ ആഗാനം ചെയ്യട്ടെ. 
എനിക്ക്‌ അന്നത്തെ ആഗാനം ചെയ്യട്ടെ. ഇങ്ങനെ ഇവ മനസ്സു 
കൊണ്ട്‌ ധ്യാനിച്ചു പ്രമാദം കൂടാതെ സ്തുതിക്കുന്നു. 

സര്‍വേസ്വര ഇന്ദ്രസ്യ 27 ത്മാനഃ സര്‍വ ഈ 

ഷ്മണാഃ പ്രജാപതേ രാത്മാനഃ സര്‍വേ 

സ്പര്‍ശം മൃത്യോരാത്മാനസ്തം യദി സ്വരേ 

ഷൂ പാലഭേതേന്ദ്രം ശരണം പ്രപന്നോ f 

ഭൂവം സത്വാ പ്രതിവക്ഷ്യതീത്യേനം ഫ്രൂയാത്‌. 

എല്ലാ സ്വരങ്ങളും ബലം നല്‍കുന്ന പ്രാണന്റെ ആത്മാക്ക 
ളാകുന്നു. എല്ലാ ഈഷ്മാക്കളും പ്രജാപതിയുടെ ആത്മാക്കളാ 
കുന്നു. എല്ലാ സ്പര്‍ശങ്ങളും മൃത്യുവിന്റെ ആത്മാക്കളാകുന്നു. 
ഇപ്രകാരമറിയുന്ന ഉദ്ഗാതാവിനെ സ്വരങ്ങളെ സംബന്ധിച്ച്‌ കുറ്റ 
പ്പെടുത്തുകയാണെങ്കില്‍ ഞാന്‍ ഇന്ദ്രനെ ശരണം (പാപിച്ചിട്ടു 
ണ്ട്‌. ഇന്ദ്രന്‍ നിന്നോട്‌ ഉത്തരം പറയും. എന്ന്‌ കുറ്റപ്പെടുത്തിയ 
വനോട്‌ പറയണം. 

അഥ യദ്യേന മുഷ്മസു പാലഭേത, പ്രജാ 

പതിം ശരണം പ്രപന്നോ 2 ഭൂവം സത്വാ 

പ്രതിപേഷ്യതീത്യേനം ബ്രൂയാത്‌; അഥ 

യദ്യേനം സ്പര്‍ശേഷു പാലഭേത, മൃത്യും 

ശരണം പ്രപന്നോ 2 ഭൂവം സത്വാ പ്ര 

തിധക്ഷ്യതീത്യേനം (്രൂയാത്‌. 

അതുപോലെ തന്നെ, ഉഗ്ലാതാവിനെ, രഷ്മാക്കളെ സംബ 
ന്ധിച്ച്‌ കുറ്റപ്പെടുത്തുകയാണെങ്കില്‍, ഞാന്‍ പ്രജാപതിയെ 
ശരണം also ആ ദേവന്‍ നിന്നെ oR 
ചെയ്യും എന്ന്‌ ഇവനോടു പറയണം. അതുപോലെ ഉദ്ഗാതാ 
വിന്റെ സ്പര്‍ശനങ്ങളെ, സംബന്ധിച്ച്‌ കുറ്റപ്പെടുത്തുകയാണെ 
ങ്കില്‍, ഞാന്‍ മൃത്യുവിനെ ശരണം പ്രാപിച്ചിട്ടുണ്ട്‌. ആ ദേവന്‍ 
നിന്നെ ദഹിപ്പിക്കും എന്ന്‌ കുറ്റപ്പെടുത്തുന്നവനോട്‌ പറയണം. 

സര്‍വേ സ രാഘോഷവന്തോ ബലവന്തോ 

വക്തവ്യാ ഇന്ദ്രേബലം ദദാനീതി; സര്‍വ 

ഈഷ്ണാണോ  ഗ്രസ്താ അനിരസ്താ വിവൃതാ 

വക്ത വ്യഃ പ്രജാപതേ രാത്മാനം 


പരിഭദാ നീതി; സര്‍വേസ്പര്‍ശാലേശേനാ 


K 


നഭി ഹിതാവക്തവ്യ മൃത്യോരാത്മാനം 


പരിഹരാണീതി 


ഞാന്‍ ഇന്ദ്രനില്‍ ബലം കൊടുക്കും എന്നുവച്ച്‌ എല്ലാ സ്വര 
ങ്ങളും മുഴക്കമുള്ളവയായും, ബലമുള്ളവയായും ഉച്ചരിക്ക 
പ്പെടേണ്ടവയാകുന്നു. ഞാന്‍ പ്രജാപതിക്ക്‌, അവനവനെ ദാനം 
ചെയ്യട്ടെ എന്നു വിചാരിച്ച്‌, എല്ലാ ഈഷ്മാക്കളും ഉള്ളില്‍ 
പ്രവേശിപ്പിക്കപ്പെടാത്തവയായും, വെളിയില്‍ തള്ളപ്പെടാത്ത 
വയായും വിവൃത പ്രയത്നത്തോടുകൂടിയും പറയപ്പെടേണ്ടവ 
യാകുന്നു. മൃത്യുവില്‍ നിന്ന്‌ അവനവനെ ഞാന്‍ പരിഹരിക്കട്ടെ 
എന്നു വിചാരിച്ച്‌, എല്ലാ സ്പര്‍ശങ്ങളും, സാവധാനത്തില്‍ 
മറ്റൊരു വര്‍ണ്ണത്തോടു കലരാത്തവയായി, ഉച്ചരിക്കപ്പെടേണ്ട 
വയാകുന്നു. അവയെ ഉച്ചരിക്കുമ്പോള്‍ ഞാന്‍ ജലാദികളില്‍ 
നിന്നു ബാലന്മാരെ എന്നതുപോലെ, മൃത്യുവില്‍നിന്ന്‌ ആത്മാ 
വിനെ പരിഹരിക്കട്ടെ എന്ന്‌ ധ്യാനിക്കുകയും വേണം. 


ഇരുപത്തിമൂന്നാം ഖണ്ഡം 


ത്രയോ ധര്‍മ്മസ്കന്ധാ, യജ്ഞോ 1 ധ്യയനം 

ദാനമിതി പ്രഥമ, സ്തപ ഏവ ദ്വിതീയോ, 

ബ്രഹ്മചര്‍യ്യാ ചര്‍യ്യ കുലവാസീ തൃതീയ f 

തൃന്തമാത്മാനമാ ചര്‍യ്യകുലേ ££ വസാദ 

യന്‍, സര്‍വ ഏതേ പുണ്യലോകാ ഭവന്തി; 

ബ്രഹ്മസംസ്ഥോ £ മൃതത്വമേതി. 

ധര്‍മ്മസ്കന്ധങ്ങള്‍ മൂന്നാകുന്നു. അവ യജ്ഞം, അധ്യയ 
നം, ദാനം എന്നിവയാകുന്നു. ഒന്നാമത്തേതു സ്കന്ധവും രണ്ടാ 
മത്തേത്‌ തപസ്സും ആകുന്നു. മൂന്നാമത്തേത്‌, ആചാര്യകുല 
ത്തില്‍ വസിക്കുന്ന ശീലമുള്ള വനും, അവസാനംവരേ ആത്മാ 
വിനെ ആചര്യകുലത്തില്‍ ക്ഷീണിപ്പിക്കുന്നവനും ആയ, ബ്രഹ്മ 
ചാരിയാകുന്നു. ഇവരെല്ലാം പുണ്യലോകങ്ങളുള്ള വരാകുന്നു. 
ബ്രഹ്മത്തില്‍ പ്രവര്‍ത്തിക്കുന്നവന്‍ അമൃതത്വം പ്രാപിക്കുന്നു. 

പ്രജാപതിര്‍ ല്ലോകാനഭ്യതപത്‌ തേഭ്യോ f 

ദിത പ്തേഭ്യസ്ത്രയീ വിദ്യാസം പ്രാഗ്രവത്‌; 

താമഭ്യതപത്‌ തസ്യാ അഭിതപ്തായാ 

ഏതാന്യക്ഷരാണി സംപ്രാസ്രവത ഭൂര്‍ ഭവഃ സ്രിതി 

പ്രജാപതി, ലോകങ്ങളെ ഉദേശിച്ച്‌ ധ്യാനരൂപമായ തപസ്സു 
ചെയ്തു. അഭിതപ്തങ്ങളായ ആലോകങ്ങളില്‍ നിന്ന്‌ ത്രയീവിദ്യ 
വന്നു. ആ, (ത്യീവിദ്യയെ ഉദ്ദേശിച്ച്‌ അഭിതപിച്ചു. അഭിതപ്ത 
മായ ആ ത്രയീവിദ്യയില്‍ നിന്ന്‌ ഭൂഃ ഭൂവഃ സ്വഃ എന്നീ അക്ഷര 
ങ്ങള്‍ ലഭിച്ചു. 

താന്യഭ്യതപത്‌; തേഭ്യോ £ ഭിതപ്തേഭ്യ ഓംകാരഃ 

സം്പ്രസവത്‌; തദ്യഥാ ശങ്കുനാ സർവാണി 

പര്‍ണ്ണാനി സംതൃണ്ണാന്യേവ മേം കരേണ 

സര്‍വാ വാക്‌ സംതൃണ്ണാ ഓം കാം ഏവേ 


ദം സര്‍വം 


N 


൮}, 


അവയെ അഭിതപിച്ചു. അഭിതപ്തങ്ങളായ, ആ അക്ഷരങ്ങ 
ളില്‍ നിന്ന്‌, ഓം കാരം പ്രസവിച്ചു. ആ ഓംകാരരൂപമായ 
ബ്രഹ്മം എങ്ങിനെയുള്ളതെന്നാല്‍, എല്ലാ ഇലകളും ഇലത്ത 
ണ്ടിനാല്‍ വ്യാപ്തങ്ങള്‍ ആയിരിക്കുന്നുവോ, അതുപോലെ 
എല്ലാ വാക്കും ഓംകാരത്താല്‍ വ്യാപ്തമായിരിക്കുന്നു. 
ഇതെല്ലാം ഓംകാരം തന്നെയാകുന്നു. 


ഇരുപത്തിനാലാം ഖണ്ഡം 


ബ്രഹ്മ വാദിനോവദന്തി യദ്‌ വസൂനാം പ്രാതഃ 

സവനം രൂദഗ്രാണാം മാധ്യം ദിനം സവന മാഭി 

ത്യാനാം ച വിശ്വേ ഷാം ച ദേവാനാം 

തൃദീയസദനം 

ബ്രഹ്മവാദികള്‍ പറയുന്നു: പ്രാതഃ സവനമെന്നു പ്രസിദ്ധ 
മായിട്ടുള്ള തേതോ, അത്‌ വസുക്കളുടെ വകയാകുന്നു. മധ്യാ 
ഹനത്തിലുള്ള സവനം രുദ്രന്മാരുടെ വകയാകുന്നു. മൂന്നാമത്തെ 
സവനം ആദിത്യന്മാരുടേയും വിശ്വദേവന്മാരുടേയും ആകുന്നു. 

ക്വ തര്‍ഹി യജമാനസ്യ ലോകഇതി സയസ്തംത 

വിദ്യാത്കഥം കുര്‍യ്യാത്‌? അഥ വിദ്വാന്‍ കുര്‍യ്യത്‌ 

അപ്പോള്‍ യജമാനന്‍ ലോകം എവിടെ? ഇല്ലെന്നുള്ളതു 
കൊണ്ട്‌ ലോകം വാങ്ങിക്കുവാനുള്ള ഉപായം ആര്‍ അറിയാതി 
രിക്കുന്നുവോ, അവന്‍ എങ്ങിനെ യജ്ഞം ചെയ്യും? അതിനാല്‍ 
അറിഞ്ഞിട്ടുള്ളവന്‍ ചെയ്യണം. 

പുരാ പ്രാതരനു വാക സ്യോപാകരണാജ്ജഘ 

നേന ഗാര്‍ഹപത്യസ്യോദങ്ങ്‌ മുഖ ഉപവിശ്യ 

സവാസവം സാമാഭിഗായതി.- ലോ 3 ക 

ദ്വാരമപാവാ 3 ണൂ 33 പശ്യേമത്വാ 

വയം രാ 33333 ഹൂ 3 മ്‌ ആ ദദജ്യാ 

3യോ3ആ 32 ഇതി. 

പ്രതരനു വാകത്തിന്റെ ആരംഭത്തിനു മുന്‍പ്‌ ഗാര്‍ഹപത്യാ 
ഗ്നിയുടെ പിറകില്‍ ആയിട്ട്‌ വടക്കോട്ടു മുഖമായി ഇരുന്ന്‌, യജ 
മാനന്‍ വസുക്കള്‍ ദേവതയായിട്ടുള്ള സാമം അഭിഗാനം ചെയ്യു 
ന്നു. ലോകദ്വാരം തുറക്കൂ. നാം രാജ്യത്തിനായി അങ്ങയേ 
കാണട്ടേ. 

അഥജൂഹോതി - നമോ 2 ഗ്നയേ പൃഥിവീക്ഷി 

തേ, ലോകക്ഷിതേ ലോകം മേ യജ 

മാനായ വിന്ദൈഷ വൈയജമാനസ്യ ലോക 

ഏതസ്മ്യര്ത യജമാനഃ പരസ്താദായുഷഃ 

സ്വാഹ 2 പജഹി പരിഘമിത്യുകേത്വത്തിഷതി 

തസ്മൈവസവഃ പ്രാതഃ സവനം സംപ്രയച്ഛുന്തി 

അനന്തരം താഴെപ്പറയുന്ന മന്ത്രംകൊണ്ട്‌ ഹോമിക്കുന്നു. 


വൃഥിവി ലോകത്തില്‍ വസിക്കുന്നു. അഗ്നിയായ, അങ്ങേക്ക്‌ 
നമസ്കാരം. ജയമാനനായ എനിക്കായി ലോകം ലഭിക്കണേ. 


ഇത്‌ യജമാനനായ എന്റെ ലോകമാണ്‌. യജമാനനായ തി 
ജീവിതാകാലം കഴിഞ്ഞ്‌, ഈ ലോകത്തില്‍ ഗമിക്കുമാറാകണേ. 
സ്വാഹ! ലോകദ്വാരത്തിന്റെ അര്‍ഗ്ഗളത്തെ, നീക്കണേ. ഇങ്ങനെ 
പറഞ്ഞു എഴുന്നേല്‍ക്കുന്നു. ആ യജമാനന്‍ വസുക്കള്‍, പ്രാതഃ 
സവനത്തോടു സംബന്ധിച്ച ലോകം, കൊടുക്കുന്നു. 

പുരാമാധ്യം ദിനസ്യ സവനസ്യോപാകരണാ 

ജ്ജഘനേന £1 ഗ്നീധ്രിയസ്യോദങ്ങമുഖ ഉപ 

വിശ്യ സുരരദ്രം സമാഭിഗായതി -- ലോ 3 

ക ദ്വാരമപാവ 3൪ ണു പശ്യ മത്വാ 

വയം വൈരാ 33333 ഹു 3മ്‌ ആ 33 

ജ്യോ ദയോ 3 ആ 32 ഇതി. 

മാധ്യം ദിനമായ സവനത്തിന്റെ ആരംഭത്തിനുമുന്‍പ്‌, ദക്ഷി 
ണാഗ്നിയുടെ പിറകില്‍, വടക്കോട്ടു മുഖമായി ഇരുന്നിട്ട്‌, യജ 
മാനന്‍, രുദ്രന്‍ ദേവതയായിട്ടുള്ള സാമത്തെ അഭിഗാനം ചെയ്യു 


ന്നു. ലോകത്തിന്റെ ദ്വാരം തുറക്കണേ. നാം വൈരാജ്യ ത്തിനായി 
അങ്ങേ കാണട്ടെ. 


അഥജൂഹോതി:- നമോ വായവേ 2 ന്തരീക്ഷ 
ക്ഷിതേ ലോക ക്ഷിതേ, ലോകം മേ 
യജമാനായ വന്ദ; ഏഷ വൈ യജമാനാ 
സ്യലോകഃ, ഏതാസ്മൃ്ര യജമാനഃ പര 
സ്താദായുഷഃ സ്വാഹാ £ പജഹി പരിഘ 
മിത്യുകേത്വാത്തിഷ്ഠതി; ത സ്മൈരുദ്രാ മാധ്യം 
ദിനം സവനം സംപ്രയച്ഛുന്തി. 
അനന്തരം ഹോമിക്കുന്നു. അന്തരീക്ഷ ലോകത്തില്‍ വസി 
ക്കുന്നവനായ വായുവിന്‌ നമസ്കാരം. യജമാനനായ എനിക്കു 
വേണ്ടി ലോകത്തെ ലഭിക്കണേ. ഇത്‌ യജമാനന്റെ ലോകമാകു 
ന്നു. യജമാനനായ ഞാന്‍, ആയുസ്സുകഴിഞ്ഞു ഈ ലോക 
ത്തില്‍ ഗമിക്കുമാറാകണേ. സ്വാഹ, ലോകദ്വാരത്തിലുള്ള വില 
ങ്ങുതടി നീക്കുന്നു എന്നു പറഞ്ഞിട്ട്‌ അവന്‍ ഉത്ഥാനം ചെയ്യു 
ന്നു. അവന്‌ രൂദ്രന്മാര്‍ മധ്യം ദിനത്തിലുള്ള സവനം നല്കുന്നു. 
പുരാ തൃതീയസവന സ്യോപാകരണാ 
ജ്ജഘനേനാ £ ഹവനീയ സ്യാദങ്ങ്മുഖ 
ഉപവിധ്യ സ ആദിത്യം സ വൈശ്വദേവം 
സമാഭിഗായതി:- ലോ 3 ക ദ്വാരമപാവാ 
ദര്‍ ണൂ 33 പശ്യേമത്വാ വയം സ്വാരാ 


vy 


33333 ഹു 3 മ ആദഃജ്യാദയോആ 


മാ 


32 ഇത്യാദിത്യം; അഥ വൈശ്വദേവം:- 


ലോദക ദ്വാര മാപാവാ 3ര്‍ ണൂ 33 പശ്യേ 
മത്വാപയം സ്വരാ 33333 ഹു 3 മ്‌ ആ 


മാ 


33 ജ്യാദയോദ ആദമ” ഇതി 33 


മൂന്നാമത്തെ സവനത്തിന്റെ ആരംഭത്തിനു മുന്‍പ്‌, ആഹ 
വനീയാഗ്നിയുടെ പിറകില്‍ വടക്കോട്ടു മുഖമായിട്ടിരുന്ന്‌, യജ 


I 


ന ന 


മാനന്‍, ആദിത്യന്‍ ദേവനായിട്ടുള്ള സാമത്തേയും, വിശ്വദേവ 
ന്മാര്‍ ദേവതയായിട്ടുള്ള സാമത്തേയും അഭിഗാനം ചെയ്യുന്നു. 
ലോകദ്വാരം തുറക്കുക, നാം സ്വരാജ്യത്തിനായി അങ്ങയെ 
കാണട്ടെ എന്ന്‌ ആദിത്യന്‍ ദേവതയായിട്ടുള്ള സാമം ചൊല്ലു 
ന്നു. വീണ്ടും വിശ്വദേവന്മാര്‍ ദേവതയായിട്ടുള്ള സാമം ചെയ്യു 
ന്നു. ലോകദ്വാരത്തെ അപാവരണം ചെയ്ക. നാം സ്വരാജ്യത്തി 
നായി ഗാനം ചെയ്യുന്നു. 


അഥജൂഹോതി -- നമ ആദിത്യേഭ്യശ്വ 

വിലേഭ്യസ്ഛ ദേവേ ഭ്യോ ദിവി ക്ഷിദ്ഭ്യോ 

ലോകക്ഷിദ്ഭ്യോ ലോകം മേ യജ 

മാനായ വിന്ദത 14 ഏഷ പൈ യജ 

മാനസ്യ ലോക ഏതാസ്മൃര്ര പരസ്താദായു 

ഷ സ്വാഹാ £ പഹത പരിഘമിത്യു 

ക്ത്വോത്തിഷ്ഠതി. 

ഇതിനുശേഷം ഹോമിക്കുന്നു. ദ്യു ലോകത്തില്‍ വസിക്കു 
ന്നവരായ ആദിത്യന്മാര്‍ക്കായും, വിശ്വദേവന്മാര്‍ക്കായും നമ 
സ്ക്കരിക്കുന്നു. യജമാനനായ എനിക്കുവേണ്ടി ലോകം ലഭി 
ക്കണേ. ഇത്‌ യജമാനന്റെ ലോകമാകുന്നു. യജമാനനായ ഞാന്‍ 
ആയുസ്സു കഴിഞ്ഞ്‌, ഇവിടെക്ക്‌ ഗമിക്കുമാറാകണേ. സ്വാഹ 
അര്‍ഗളത്തെ അപഹനിക്കട്ടെ എന്നു പറഞ്ഞിട്ട്‌ ഉത്ഥാനം ചെയ്യു 
ന്നു. 

തസ്മാ ആദിത്യാശ്ച വിഗ്വേചദേവാ 

സ്തൃതീയം സവനം സംപ്രയച്ഛുന്തി; 

ഏഷ ഹ വൈ യജ്ഞ സ്യയാമാത്രാം 

വേദ, യ ഏവം വേദ യ ഏവം വേദ. 

ആ യജമാനന്‌ ആദിത്യന്മാരും വിശ്വദേവന്മാരും മൂന്നാ 
മത്തെ സവനം നല്‍കുന്നു. ആര്‍ ഇപ്രകാരം അറിയുന്നുവോ, 
ആ യജമാനന്‍ യജ്ഞത്തിന്റെ മഹാത്മ്യത്തെ അറിയുന്നു. യ 


ഏവം വേദ എന്നു രണ്ടുപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്‌ ഈ 
അദ്ധ്യായം അവസാനിച്ചു എന്ന്‌ കാണിക്കാനാണ്‌. 


മൂന്നാം അദ്ധ്യായം 
ഒന്നാം ഖണ്ഡം 


(വിശിഷ്ടഫലപ്രാപ്തിക്കായി യജ്ഞ വിഷയങ്ങളും 
യജ്ഞാംഗ ഭൂതങ്ങളുമായ, സാമഹോമമന്ത്രോത്ഥാനങ്ങളും ഉപ 
ദേശിച്ചു കഴിഞ്ഞു. സര്‍വയജ്ഞങ്ങളുടേയും ഫലരൂപനായ 
സൂര്യന്‍ മഹത്തായ ശ്രീയോടുകൂടി അത്യന്തം ജ്വലിച്ചുകൊ 
ണ്ടിരിക്കുന്നു. സര്‍വ്രപാണികളുടേയും കര്‍മ്മങ്ങളുടെ ഫലമാ 
യിരിക്കുന്ന ഈ ആദിത്യനെ, പ്രത്യക്ഷമായി എല്ലാവരും ഉപ 
ജീവിക്കുന്നു.) 


ഓം അസ വാ ആദിത്യോ ദേവമധു; 
തസ്യ ദ്യ രേവതിര ശ്ചീനവംശോ 1ന്തരി 


ക്ഷമപുപോ, മരീചയഃ പുത്രാഃ 


ഈ ആദിത്യന്‍ ദേവന്മാര്‍ക്ക്‌ മധുവാകുന്നു. ആമധുവിന്‌ 
ദ്യോവു തന്നെ, കുറുകെയുള്ള മുളയാകുന്നു. ആകാശം മധ്വ 
പൂപമാകുന്നു. രശ്മികള്‍ ഭൂമങ്ങളുടെ കുട്ടികളാകുന്നു. 

തസ്യ യേ പ്രാഞ്ചോരശ്മയസ്താ ഏവാസ്യ 

പ്രാച്യോമധുനാഡ്യഃ ജുച ഏവ മധുകൃത 

ജഗ്വേദ ഏവ പുഷ്പം, താ അമൃതാ ആപഃ 

ആ ആദിത്യന്റെ കിഴക്കോട്ടുള്ള രശ്മികള്‍ ഏതാണോ, 
അതുതന്നെ ഈ മധുവിന്റെ കിഴക്കോട്ടുള്ള നാഡികളാകുന്നു. 
ജതുക്കള്‍ തന്നെ മധുകൃത്തുകള്‍ ആകുന്നു. ജഗ്വേദം തന്നെ 
പൂവ്‌ ആകുന്നു. സോമം, ആജ്യം മുതലായവ പുഷ്പങ്ങളി 
ലുള്ള അപ്പുകളാകുന്നു. ജഗ്വേദം എന്ന ശബ്ദംകൊണ്ടുദ്ദേശി 
ക്കുന്നത്‌, ജഗ്വേദത്താലുള്ള കര്‍മ്മം ആകുന്നു. 

താവാ ഏതാ ജച ഏതമൃഗ്വേദ മഭ്യത 

പംസ്തസ്യാഭിതപ്തസ്യയ ശസ്തേജ ഇന്ദ്രിയം 

വീര്‍യ്യമന്നാദ്യം രസോ 2 ജായത 

അങ്ങിനെയുള്ള ഈ ജക്കുകള്‍ ഈ ജഗ്വേദത്തെ അഭിത 
പിച്ചു. അഭിതപിക്കപ്പെട്ട അതിന്‌ കീര്‍ത്തിയും, ദേഹദീപ്തിയും, 
ഇന്ദ്രിയവും, വീര്‍യ്യവും, ആകുന്ന രസം ഉണ്ടായി. കര്‍മ്മത്തില്‍ 
നിന്നുണ്ടാകുന്ന രസം പറഞ്ഞിരിക്കുന്നു. 

തദ്ധ്യക്ഷരത്തദാദിത്യാ മഭിതോ £ ശ്രയത്‌; 

തദ്വാ ഏതദ്യ ദേതദാദിത്യ സ്യരോഹിതം രൂപം 

യശസ്സു മുതല്‍ അന്നാദ്യം വരെയുള്ളത്‌ ഗമിച്ചു. അത്‌ ആദി 
തൃന്റെ ഒരു വശത്ത്‌ ആശ്രയിച്ചു. ആദിത്യന്റെ തുടുത്ത ഈ 
രൂപം ഏതാണോ അത്‌ ഇതാകുന്നു. 


രണ്ടാം ഖണ്ഡം 


അഥയേ 1 സ്യ ദക്ഷിണാരശ്മയസ്താ ഏവാസ്യ 

ദക്ഷിണാ മധുനാ ഡ്യോയജും ഷ്യേവ മധുക്യ 

തോ യജ്ജൂര്‍വേദ ഏവ പുഷ്പം താ അമൃതാ 

ആപഃ 

പിന്നെ ഇവന്റെ തെക്കോട്ടുള്ള രശ്മികള്‍ ഏതാണോ, അതു 
തന്നെ ആദിത്യനാകുന്ന മധുവിന്റെ തെക്കോട്ടുള്ള മധുനാഡി 
യാകുന്നു. യജുസ്സുകള്‍ തന്നെ മധുകൃത്തുകള്‍ ആകുന്നു. 
യജൂര്‍വ്വേദം തന്നെ പുഷ്പം ആകുന്നു. ആ അമൃതങ്ങള്‍ അപ്പു 
കള്‍ ആകുന്നു. 

താനിവാ ഏതാനിയജും ഷ്യേതം യജൂര്‍വേ 

ദമഭ്യതപന്‍; തസ്യാഭിതപ്തസ്യ യശസ്തേജ 

ഇന്ദ്രിയം വീര്‍യ്യമന്നാദ്യം രസോ 2 ജായത 

2 തദ്ധ്യക്ഷരത്ത ദാദിത്യമഭിതോ £ ശ്രൂയത്‌; 

തദ്വാ ഏതദ്യദേത ദാദിത്യസ്യ ശുക്ലം രൂപം 

ഈ യജൂസ്സുകള്‍ യജൂര്‍വേദവിഹിതമായ കര്‍മ്മം അഭിത 
പിച്ചു. അഭിതപിക്കപ്പെട്ട അതിന്‌ യശസ്സും തേജസ്സും ഇന്്രി 


ലല സെ 


യവും വീര്‍യ്യവും അന്നാദ്യവുമാകുന്ന രസം ജനിച്ചു. ആ കര്‍മ്മ 
ഫലമാകുന്ന രസം ഗമിച്ചു; അത്‌ ആദിത്യന്റെ ഒരു വശത്ത്‌ ആശ്ര 
യിച്ചു. ആദിത്യന്റെ ഈ ശുക്ടുമായ രൂപം ഏതോ അത്‌ ഈ 
മധുവാകുന്നു. 

അഥയേ [സ്യ പ്രത്യഞ്ചോരശ്മയ സ്താ ഏവാസ്യ 

പ്രത്യഞ്ചോമധുനാഡ്യഃ സാമാന്യേവ മധുകൃതഃ 

സാമ വേദ ഏവ പുഷ്പം താ അമൃതാ ആപഃ 
താനിവാ ഏതാനി സാമാന്യേതം സാമവേദ 

മഭ്യ തപന്‍, തസ്യാഭിതപ്തസ്യ യശസ്തേ ജ 

ഇന്ദ്രിയം വീര്‍യ്യ മന്നാദ്യം രസോ 2 ജായതേ 

തദ്വക്ഷരത്‌ തദാദിത്യമഭിതോ £ ശ്രയത്‌; തദ്വാ 
ഏതദ്‌ യദേതദാദിത്യ സ്യ കൃഷ്ണം രൂപം. 

ഈ ആദിത്യന്റെ പടിഞ്ഞാറോട്ടു പോകുന്ന രശ്മികള്‍ ഏതാ 
ണോ, അത്‌ ഈ മധുവിന്റെ പ്രത്യക്കുകളായ മധുനാഡികള്‍ 
ആകുന്നു. സാമങ്ങള്‍ തന്നെ ശ്രമരങ്ങള്‍ ആകുന്നു. സാമവേദ 
ത്താല്‍ വിധിക്കപ്പെടുന്ന കര്‍മ്മം പുഷ്പം ആകുന്നു. ആ അമൃ 
തങ്ങള്‍ അപ്പുകളാകുന്നു. അങ്ങനെയുള്ള ഈ സാമങ്ങള്‍, 
സാമവേദത്തില്‍ വിധിച്ചിട്ടുള്ള കര്‍മ്മം അഭിതപിപ്പിച്ചു. അഭിത 
പിക്കപ്പെട്ട അതിന്‌ യശസ്സും, തേജസ്സും, ഇന്ദ്രിയവും, 
വീര്‍യ്യവും അന്നാദ്യവുമാകുന്ന രസം ജനിപ്പിച്ചു. ആ രസം 
ഗമിച്ചു. അത്‌ ആദിത്യന്റെ ഒരു വശത്ത്‌ ആശ്രയിച്ചു. ആദിത്യന്റെ 
ഈ കൃഷ്ണമായ രൂപം ഏതോ, അത്‌ ഈ കര്‍മ്മഫലമായ 
മധുവാകുന്നു. 


നാലാം ഖണ്ഡം 


അഥയേസ്യേദഞ്ചോരശ്മയ സ്താ ഏവാസ്യോ 
ദീച്യോ മധുനാഡ്യഃ അഥര്‍വാങ്ങ്‌ ഗി രസ 
ഏവ മധുകൃത ഇതിഹാസ പുരാണം പുഷ്പം, 


താ അമൃതാ ആപഃ 


തേവാ ഏതോ £ ഥര്‍വാങ്ങ്‌ ഗീരസ ഏതദിതി 
ഹാസ പുരാണമഭ്യതപന്‍ തസ്യാഭിതപ്ത 
സ്യ യശസ്തേജ ഇന്ദ്രിയം വീര്‍യ്യമന്നാദ്യം 


രസോ 1 ജായത 


തദ്വ്യക്ഷരത്‌ തദാദിത്യമഭിതോ 2 ശ്രയത്‌ 

തദ്വാ ഏതത്‌ യദേത ദാദിത്യ സ്യപരം 

കൃഷ്ണം രൂപം. 

ഇവന്റെ വടക്കോട്ടുള്ള രശ്മികള്‍ ഏതാണോ അവ തന്നെ 
ഈ മധുവിന്റെ വടക്കോട്ടുള്ള മധു നാഡികളാകുന്നു. 
അഥര്‍വാവിനാലും അങ്ങ്‌ ഗീരസ്സിനാലും കണ്ടുപിടിക്കപ്പെട്ടി 


ട്ടുള്ള മന്ത്രങ്ങള്‍ തന്നെ ഭ്രമരങ്ങളാകുന്നു. ഇതിഹാസവും പുരാ 
ണവും പുഷ്പമാകുന്നു. കര്‍മ്മത്തില്‍ പ്രയോഗിക്കുന്ന സോമാ 


ദികള്‍ അപ്പുകളാകുന്നു. അങ്ങനെയുള്ള ഈ See 
സ്സുകള്‍ ഈ ഇതിഹാസപുരാണത്തെ അഭിതപിപ്പിച്ചു. അഭിത 
പിക്കപ്പെട്ട ഇതിഹാസപുരാണത്തിന്‌ യശസ്സും, തേജസ്സും ഇന്ദ്രി 
യവും വീര്‍യ്യവും അന്നാദ്യവും രസമായി ജനിച്ചു. അതു ഗമി 
ച്ചു. അത്‌ ആദിത്യന്റെ ഒരു വശത്ത്‌ ആശ്രയിച്ചു. ആദിത്യന്റെ 
ഈ ഏറ്റവും കറുത്ത രൂപം ഏതോ അത്‌ ആ രസം തന്നെ 
യാണ്‌. 


അഞ്ചാം ഖണ്ഡം 


അഥയേ 1 സ്യോര്‍ദ്ധാരശ്മയസ്താ ഏവാസ്യോ 
ര്‍ദ്ധ്വാ മധുനാഡ്യോ ഗുഹ്യാ ഏവ 27 ദേശാ 
മധുകൃതോ ബ്രഹ്മൈവ പുഷ്പം താ അ 


മൃതാ ആപഃ 


തേവാ ഏതേ ഗുഹ്യാ ആദേശാ ഏത 
ത്ബ്രഹ്മാഭ്യ തപന്‍; തസ്യാഭി തപ്സസ്യ 
യശസ്തേജ ഇന്ദ്രിയം വീര്‍യ്യമന്നാദ്യം 


രസോ 1 ജായത 


തദ്വക്ഷരാത്‌ തദാദിത്യ മഭിതോ £ ശ്രയത്‌ 
തദ്വാ ഏതദ യദേത ദാദിത്യസ്യമധ്യേ 


ക്ഷോഭത ഇവ. 


പിന്നെ ഇവന്റെ മേല്‍പ്പോട്ടുള്ള രശ്മികള്‍ ഏതാണോ അത്‌ 
ഈ മധുവിന്റെ മേല്പോട്ടുള്ള മധുനാഡികള്‍ ആകുന്നു. രഹ 
സൃങ്ങളായ ഉപദേശങ്ങള്‍ തന്നെ മധുകൃത്തുകളാകുന്നു. 
ബ്രഹ്മം തന്നെ പുഷ്പമാകുന്നു. ആസോമാദികള്‍ അപ്പുകളാ 
കുന്നു. അങ്ങനെയുള്ള ഈ ഗുഹ്യങ്ങളായ ഉപദേശങ്ങള്‍ ഈ 
ബ്രഹ്മത്തെ അഭിതപിപ്പിച്ചു. അഭിതപിക്കപ്പെട്ട ബ്രഹ്മത്തിന്‌ 
യശസ്സും തേജസ്സും ഇന്ദ്രിയവും വീര്‍യ്യവും അന്നാദ്യവും രസ 
മായി ഉണ്ടായി. ആ രസം ഗമിച്ചു. അത്‌ ആദിത്യനെ ഒരു വശത്ത്‌ 
ആശ്രയിച്ചു. ആദിത്യന്റെ മദ്ധ്യത്തില്‍ ഏതാണോ ഈ ക്ഷോഭി 
ക്കുന്നതുപോലെ ഇരിക്കുന്നത്‌ അതു ഈ രസമാകുന്നു. 


തേവാ ഏതേ രസാനാം രസഃ വേദാഹി 
രസാ സ്തേഷാമേതേ രസാഃ താനി വാ 
ഏതാന്യമൃതാ നാമമൃതാനി; വേദാഹ്യ 


മൃതാസ്തേഷാമേ താന്യമൃതാനി. 


മേല്‍പറഞ്ഞ പ്രകാരമുള്ള രോഹിതാദിരൂപവിശേഷങ്ങള്‍ 
രസങ്ങളുടെ രസങ്ങളാകുന്നു. വേദങ്ങള്‍ രസങ്ങളാകുന്നു. 
രോഹിതാദിരൂപവിശേഷങ്ങള്‍, ആ വേദങ്ങളുടേയും അത്യന്തം 
സാരഭൂതങ്ങളും ആകുന്നു. അങ്ങിനെയുള്ള ഇവ അമൃതങ്ങ 
ളുടേയും അമൃതങ്ങളാകുന്നു. എന്തെന്നാല്‍ വേദങ്ങള്‍ അമ്ൃ 
തങ്ങളാകുന്നു. ഈ രോഹിതാദിരൂപങ്ങള്‍ അവയ്ക്കും അമ്ൃ 
തങ്ങളാകുന്നു. 


P 


ആറാം ബണ്ഡം 


തദ്യത്‌ പ്രഥമമമൃതം തദ്വസവഉപജീവന്ത്യ 

ഗ്നി നാമുഖേന; ന വൈ ദേവാ അശനന്തി 

ന പിബന്ത്യേത ദേവാമൃതം ദൃഷ്ടാ തൃ പ്യന്തി. 

അവയില്‍ ഒന്നാമത്തെ അമൃതം ഏതോ അതിനെ വസു 
ക്കള്‍ അഗ്നിയാകുന്ന മുഖം കൊണ്ട്‌ ഉപജീവിക്കുന്നു. ദേവന്മാര്‍ 
അശിക്കുന്നില്ല. പാനം ചെയ്യുന്നില്ല. അമൃതത്തെ എല്ലാ കരണ 
ങ്ങളെകൊണ്ടും അനുഭവിച്ചിട്ട്‌ തൃപ്തരാകുന്നു. 

ത ഏത ദേവ രൂപ മഭിസംവിശന്ത്യേ ത 

സ്മാ ദ്രുപാ ദു ദ്ൃന്തി 

അവര്‍ ഈ രൂപം തന്നെ നോക്കിയിരിക്കുന്നു. ഈ രൂപം 
അനുഭവിക്കുന്നതിനായി ഉത്സാഹമുള്ള വരായിത്തീരുന്നു. 

സ യ ഏതദേവമമൃതം വേദ 

വസ്ത്രനാമിവൈകോ ഭൂത്വാ £ ഗ്നി നൈവ 

മുഖോ നൈ തദേവാമൃതം ദൃഷ്ടാ തൃപ്യ 

തി. സ ഏത ദേവ രൂപ മഭി സംവിശ 

ത്യേ തസ്മാ ദ്രുപാദുഭേതി. 

ഈ അമൃതം ആര്‍ അറിയുന്നുവോ അവന്‍ വസുക്കളില്‍ 
ഒരുവനെപ്പോലെ ആയിത്തീര്‍ന്നിട്ട്‌ അഗ്നിയാകുന്ന മുഖം 
കൊണ്ട്‌ ഈ രോഹിതരുപമാകുന്ന അമൃതം ദര്‍ശിച്ചു തൃപ്ത 
നായിത്തീരുന്നു. അവന്‍ ഈ രൂപം നോക്കിക്കൊണ്ടിരിക്കുന്നു. 
ഈ രൂപം അനുഭവിക്കുവാനായി ഉത്സാഹമുള്ളവനായിത്തീ 
രുന്നു. 

സ യാവദാദിത്യഃ പുരസ്താദുദേതാ പശ്ചാ 

ദസ്തമേ താ വസ്ധ്രനാ മേവ താവദാധി 

പത്യം സ്വാരാജ്യം പര്‍യ്യേതാ 

ആ വിദ്വാന്‍ ആദിത്യന്‍ കിഴക്കേ ദിക്കില്‍ ഉദിക്കയും പടി 
ഞ്ഞാറേ ദിക്കില്‍ അസ്തമിക്കുകയും ചെയ്യുന്നിടത്തോളം 


കാലം വസുക്കളുടെ ആധിപത്യത്തേയും, സ്വരാജ്യത്തേയും 
എല്ലായിടത്തും പ്രാപിക്കുന്നു. 


ഏഴാം ഖണ്ഡം 


അഥയദ്‌ ദ്വിതീയമമൃതം ത്രദുദ്രാ ഉപജീ 

വന്തീന്ദ്രേണ മുഖേന; ന വൈദേവാ അ 

ശ്നന്തി തപി ബന്ത്യേ ത ദേവാമൃതം ദൃ 

ഷ്വാതൃപ്യന്തി ത ഏതദേവ രൂപമഭി സം 

വിശന്ത്യേ തസ്മാ ദ്രുപാദുദ്യന്തി. 

രണ്ടാമത്തെ അമൃതം ഏതോ അത്‌ രുദ്രന്മാര്‍ ഇന്ദ്രനാകുന്ന 
മുഖംകൊണ്ട്‌ ഉപജീവിക്കുന്നു. ദേവന്മാര്‍ അശിക്കുന്നില്ല; പാനം 
ചെയ്യുന്നില്ല; ഈ അമൃതം ദര്‍ശിച്ചിട്ട്‌ തൃപ്തരാകുന്നു. അവര്‍ 
ഇതേ രൂപം നോക്കികൊണ്ട്‌ സ്വസ്തരായിരിക്കുന്നു. ഈ രൂപ 
ത്തിന്റെ ഭോഗത്തിനായി ഉത്സാഹമുള്ളവരായിത്തീരുന്നു. 


K 


സ യ ഏത ദേവമമൃതം വേദ രൂദ്രാണാ 

മിവൈകോ ഭൂത്തവേന്ദ്രേ ണൈവ മുഖേതൈ 

ദേവാമൃതം ദൃഷ്ടാ തൃപ്യതി; സ ഏത 

ദേവ രൂപ മഭി സംവിശത്യേ തസ്മാ ദ്രുപാ 

ദുദേതി. 

ഇപ്രകാരം ഈ അമൃതം ആര്‍ അറിയുന്നുവോ അവന്‍ രുദ്ര 
ന്മാരില്‍ ഒരുവനെ പ്പോലെ ആയിത്തീര്‍ന്നിട്ട്‌ ഇന്ദ്രനാകുന്ന മുഖം 
കൊണ്ട്‌ ഇതേ അമൃതം ദര്‍ശിച്ചു തൃപ്തനാകുന്നു. അവന്‍ ഇതേ 
രൂപം നോക്കിയിരിക്കുന്നു. ഈ രൂപത്തിന്റെ ഭോഗത്തിനായി 
ഉത്സാഹമുള്ളവനായിത്തീരുന്നു. 

സ യാവ ദാദിത്യഃ പുരസ്താദുദേതാ 

പശ്ചാദസ്തമേതാ ദ്വിസ്താവദ്‌ ദക്ഷി 

ണത ഉദേതോത്തരതോ £ സ്തമേതാരു 

ദ്രാണാ മേവതാവദാധിപത്യം സ്വാരാജ്യം 

വര്‍യ്യേതാ. 

എത്രകാലത്തോളം ആദിത്യന്‍ കിഴക്ക്‌ ഉദിക്കയും, പടി 
ഞ്ഞാറ്‌ അസ്തമിക്കയും ചെയ്യുന്നുവോ, അതിന്റെ ഇരട്ടിക്കാലം 
തെക്കുദിക്കില്‍ ഉദിക്കുകയും വടക്കുദിക്കില്‍ അസ്തമിക്കുകയും 


ചെയ്യുന്നു. അത്രത്തോളംകാലം വിദ്വാന്‍ രുദ്രന്മാരുടെ ആധിപത്യ 
ത്തേയും സ്വരാജ്യത്തേയും എല്ലായിടത്തും പ്രാപിക്കും 


എട്ടാം ഖണ്ഡം 


അഥയത്‌ തൃതീയമമൃതം തഭാദിത്യാ ഉപ 

ജീവന്തി വരുണേന മുഖേന; ന വൈ 

ദേവാ അശനന്തി ന പിബന്ത്യേത ദേവാ 

മൃതം ദൃഷ്ടാ തൃപ്യന്തി. 

മൂന്നാമത്തെ അമൃതം ഏതോ അതിനെ ആദിത്യന്മാര്‍ വരു 
ണനെ മുഖമാക്കി ഉപജീവിക്കുന്നു. ദേവന്മാര്‍ ഭക്ഷിക്കുന്നില്ല. 
പാനം ചെയ്യുന്നില്ല. ഈ രൂപമാകുന്ന അമൃതത്തെ ദര്‍ശിച്ചു 
തൃപ്തരാകുന്നു. 

ത ഏതദേവ രൂപ മഭി സംവിശന്ത്യേ 

തസ്മാദ്രുപാ ദുദ്യന്തി 

അവര്‍ ഈ രൂപം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപം 
അനുഭവിക്കുന്നതിനായി ഉത്സാഹമുള്ള വരായിത്തിീരുന്നു. 

സ യ ഏതദേവമമൃതം വേദ? ദിത്യാ 

നാമിവൈ കോ ഭൂത്വാ വരുണേ നൈവ 

മുഖേനൈ തദേവാമൃതം ദൃഷ്ടാതൃപ്യതി- 

സ ഏതദേവ രൂപമഭി സംവിശത്യേ 

തസ്മാ ദേവ രൂപാ ദു ഭേതി 


ഈ അമൃതം ആര്‍ അറിയുന്നുവോ, അവന്‍ ആദിത്യന്മാ 
രില്‍ ഒരുവനെപ്പോലെ ആയിത്തീര്‍ന്നിട്ട്‌, വരുണനെത്തന്നെ മുഖ 


എ 


൮ 


മാക്കി ഇതേ അമൃതം ദര്‍ശിച്ചിട്‌ തൃപ്തനാകുന്നു. അവന്‍ ഇതേ 
രൂപം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപം അനുഭവിക്കുന്ന 
തിനുവേണ്ടി ഉത്സാഹമുള്ളവനായിത്തിരുന്നു. 

സ യാവ ദാദിത്യോ ദക്ഷിണത ഉദേതോ 

ത്തരതോ £ സ്തമേ താ ദ്വി സ്താവത്‌ പശ്ഛാദു 

ഭേതാ പുരസ്തമേതാ £1 ദിത്യാനാമേവതാ 

വദാധിപത്യം സ്വാരാജ്യം പര്‍യ്യേതാ 

എത്രകാലം ആദിത്യന്‍ തെക്കേ ദിക്കില്‍ ഉദിക്കയും വടക്കേ 
ദിക്കില്‍ അസ്തമിക്കുകയും ചെയ്യുന്നുവോ അതിന്റെ രണ്ടു 
ഗുണം കാലം പടിഞ്ഞാറുദിക്കയും കിഴക്ക്‌ അസ്തമിക്കുകയും 
ചെയ്യുന്നു. അത്രത്തോളം കാലം അവന്‍ ആദിത്യന്‍മാരുടെ 


ആധിപത്യത്തെയും സ്വരാജ്യത്തേയും എല്ലായിടത്തും (പാപി 
ക്കുന്നു. 


ഒന്‍പതാം ഖണ്ഡം 


അഥയച്ചതുര്‍ത്ഥമമൃതം തന്മരുത ഉപജീവന്തി 
സോമേന മുഖേന; ന വൈദേവാ അശ്‌ 
നന്തിന പിബന്ത്യേത ദേവാമൃതം ദൃഷ്ടാ 
തൃപ്യന്തിം ത ഏത ദേവരൂപമഭിസം 


വിശന്ത്യേതസ്മാദ്രുപാദുദ്യന്തി 


സ യ ഏത ദേവമമൃതം വേദ മരുതാ 
മിവൈകോ ഭൂത്വാ സോ മേ നൈവമുഖേ 
നൈത ദേവാ മൃതം ദൃഷ്ടാ തൃപ്യതി; 
സ ഏത ദേവ രൂപമഭി സംവിശത്യേ 


തസ്മാദ്രുപാദുദേതി. 


സയാവദാദിത്യഃ പശ്ചാദുഭേതാ പുരസ്താ 

ദസ്തമേതാ ദ്വിസ്താവദുത്തരത ഉഭേതാ 

ദക്ഷിണതോ £ സ്തമേതാ മരു താവ ദാധി 

പത്യം സ്വരാജ്യം പര്‍യ്യേതാ. 

നാലാമത്തെ അമൃതമേതോ, അതിനെ മരുത്തുകള്‍ സോമ 
നെ മുഖമാക്കി ഉപജീവിക്കുന്നു. ദേവന്മാര്‍ ആശിക്കുന്നില്ല. 


പാനം ചെയ്യുന്നില്ല. അവര്‍ അമൃത്‌ ദര്‍ശിച്ചിട്ട്‌ തൃപ്തന്മാരാകു 
ന്നു. അവര്‍ ഇതേ രൂപത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 


രൂപത്തെ അനുഭവിക്കാനായി ഉത്സാഹമുളളവരായിത്തിരുന്നു. 


ഈ അമൃതം ആരു അറിയുന്നുവോ അവന്‍ മരുത്തുകളില്‍ 
ഒരുവനെ പ്പോലെ ആയിത്തീര്‍ന്നിട്ട്‌ സോമന്‍ തന്നെയായ മുഖം 
കൊണ്ടു ഇതേ അമൃതം ദര്‍ശിച്ചിട്ട്‌ തൃപ്തനായിത്തീരുന്നു. 
അവന്‍ ഇതേ രൂപം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപം അനു 
ഭവിക്കാനായി ഉത്സാഹമുള്ളവനായിത്തീരുന്നു. എത്രകാലം 
ആദിത്യന്‍ പടിഞ്ഞാറ്‌ ഉദിക്കയും കിഴക്ക്‌ അസ്തമിക്കയും 
ചെയ്യുന്നുവോ അതിന്റെ ഗുണം വടക്കുദിക്കയും തെക്ക്‌ 


അസ്തമിക്കുകയും ചെയ്യുന്നു. ഈ കാലം ആ വിദ്വാന്‍ ദ. 
ത്തുകള്‍ക്കുതന്നെയുള്ള ആധിപത്യത്തേയും സ്വരാജ്യ 
ത്തേയും എല്ലായിടത്തും പ്രാപിക്കും. 


പത്താം ഖണ്ഡം 


അഥയത്‌ പഞ്ചമമമൃതം തത്സാധ്യാഉപജീവന്തി 
ബ്രഹ്മണാ മുഖേന, ന വൈ ദേവാ തശ്നന്തി 
നപി ബന്ത്യേത ദേവാമൃതം ദൃഷ്ടാ തൃപ്യന്തി; 

ത ഏതദേവ രൂപമഭിസംവിശന്ത്യേ തസ്മാദ്രൂപാ 


ദു ദൃന്തി. 


സ യ ഏത ദേവമമൃതം വേദ സാധ്യാന 
മിവൈകോ ഭൂത്വാ ബ്രഹ്മണൈവ മുഖേ 
നൈത ദേവാമൃതം ദൃഷ്ടപാതൃപ്യതി, സ 
ഏത ദേവ രൂപമഭിസംവിശത്യേ തസ്മാ 


ദ്രുപാദുദേതി. 


സയാവ ദാദിത്യ ഉത്തരത ഉദേതാ ദക്ഷി 
ണതോ 1 സ്തമേ താ ദ്വിസ്താ വദൂര്‍ദ്ധ ഉദേതാ 
£ര്‍വാങ്ങസ്തമേതാ സാധ്യാനാമേവതാവ 


ദാധിപത്യം സ്വാരാജ്യം പര്‍യ്യേതാ; 


അഞ്ചാമത്തെ അമൃതമേതോ അതിനെ സാധ്യന്മാര്‍ ബ്രഹ്മ 
ത്തെ, ബ്രഹ്മാവിനെ മുഖമാക്കി ഉപജീവിക്കുന്നു. ദേവന്മാര്‍ 
അശിക്കുന്നില്ല. പാനം ചെയ്യുന്നില്ല. ഈ അമൃതം ദര്‍ശിച്ചിട്ട്‌ 
തൃപ്തരാകുന്നു. ഈ അമൃതം ആരു അറിയുന്നുവോ, അവന്‍ 
സാധ്യന്മാരില്‍ ഒരുവനെപ്പോലെ ആയിത്തീര്‍ന്നിട്ടു, ബ്രഹ്മാവു 
തന്നെ യായ മുഖംകൊണ്ട്‌ ഇതേ അമൃതം ദര്‍ശിച്ചിട്ട്‌ തൃപ്ത 
നായിത്തീരുന്നു. അവന്‍ ഇതേ രൂപത്തെ നോക്കി ഇരിക്കുന്നു. 
ഈ രൂപത്തെ അനുഭവിക്കുന്നതിനായി ഉത്സാഹമുള്ള വനായി 
ത്തീരുന്നു. ആദിത്യന്‍ എത്രകാലം വടക്ക്‌ ഉദിക്കയും, തെക്ക്‌ 
അസ്തമിക്കുകയും ചെയ്യുന്നുവോ, അതിന്റെ ഇരട്ടികാലം 
ഉൌര്‍ദ്ധ്വഭാഗത്തില്‍ ഉദിക്കയും താഴെ അസ്തമിക്കയും ചെയ്യു 
ന്നു. അത്രത്തോളം കാലം അവന്‍ സാദ്ധ്യന്മാര്‍ക്കുള്ളതായ 
ആധിപത്യത്തേയും സ്വാരാജ്യത്തേയും പരിഗമിക്കും. 


പതിനൊന്നാം ഖണ്ഡം 


അഥ തത ഉൌര്‍ദ്ധവ ഉദേത്യ നൈ വോ 

ദേതാ നാസ്തമേതാ, ഏകല ഏവ 

മദ്ധ്യേ സ്ഥാതാ; തദേഷ ശ്ലോകഃ-- 

അതിനുശേഷം ബ്രഹ്മമായിത്തീര്‍ന്ന്‌ ഉയര്‍ന്നിട്ട്‌ ഉദിക്കാത്ത 
വനായും അസ്തമത്തെ പ്രാപിക്കാത്തവനായിട്ടും ഏകലമാ 


യിട്ടു തന്നില്‍ത്തന്നെ സ്ഥിതിചെയ്യും ആ ആര്‍ത്ഥ നിന്‍ 
ഈശ്ലോകം കൂടി ഉണ്ട്‌. 


P 


fh 


ന വൈ തത്ര, ന നിമ്മോച നോദിയായ കദാചന 
ദേവാസ്തേനാഹം സത്യേന മാ വിരാധിഷി 
ബ്രഹ്മണേതി. 

ആ ബ്രഹ്മലോകത്തില്‍ നീ ചോദിക്കുന്നത്‌ ഇല്ല. ഒരിക്കലും 
സൂര്യന്‍ അസ്തമിച്ചിട്ടില്ല. ഉദിച്ചിട്ടില്ല. അല്ലയോ ദേവന്മാരേ! 
ഞാന്‍ ബ്രഹ്മസ്വരുപമായ ആ സത്യത്തോടു വിരുദ്ധനാവരുതേ. 

ന ഹവാ അസ്മാ ഉദേതി ന നിമ്മോചതി 

സകൃത്‌ ദി വാ ഹൈ വാസ്‌മൈ ഭവതി 

യ ഏതാ മേവം ബ്രഹ്മോപനിഷദം വേദ. 

ഇപ്രകാരം ഈ ബ്രഹ്മോപനിഷത്തിനെ ആര്‍ അറിയുന്നു 
വോ, അവന്‍ ഉദിക്കുന്നില്ല. അസ്തമിക്കുന്നില്ല. ഇവന്ന്‌ 
എപ്പോഴും പകല്‍ തന്നെ. 

തദ്ധൈതദ്‌ ബ്രഹ്മാ പ്രജാപതയ ഉവാച 

പ്രജാപതിര്‍മ്മനവേ മനുഃ പ്രജാഭ്യഃ തദ്വൈ 

തദുദ്ദാലകായാ £ രൂണയേ ജ്യേഷ്ഠ £യപു 

ര്രായ പിതാ ബ്രഹ്മപ്രോവാച 

അങ്ങിനെയുള്ള ഈ മധു ജ്ഞാനത്തെ ഹിരണ്യഗര്‍ഭന്‍ 
പ്രജാപതിക്ക്‌ പറഞ്ഞുകൊടുത്തു. പ്രജാപതി മനുവിനും, മനു 
പ്രജകള്‍ക്കും ഈ ബ്രഹ്മജ്ഞാനം ജ്യേഷ്ഠപുത്രനായ അരു 
ണന്റെ അപത്യമായ ഉദ്ദാലകന്‍ പിതാവ്‌ പറഞ്ഞു കൊടുത്തു. 

ഇദം വാവ തജ്‌ ജേ്്യഷ്ടായ പുത്രായ 

പിതാ ബ്രഹ്മ പ്രബൂയാത്‌; പ്രാണായ്യായ 

വാ ന്തേവാസിനേ; നാന്യസ്‌്മൈക സ്മൈ ചന 

അങ്ങനെയുള്ള ഈ ബ്രഹ്മത്തെപ്പറ്റി പിതാവ്‌, ജ്യേഷ്ഠനായ 
പുത്രനോ, യോഗ്യനായ ശിഷ്യനോ പറഞ്ഞുകൊടുക്കണം. 
അന്യന്‌ ഒരുത്തനും ഉപദേശിക്കരുത്‌. 

യദ്യപ്യസ്മാ ഇമാമദ്ഭിഃ പരിഗൃഹീതാം 

ധനസ്്യ പൂര്‍ണ്ണാം ദദ്യാ ദേത ദേവത 

തോഭൂയ ഇത്യേത ദേവതതോഭൂയ ഇതി. 

ഈ വിദ്യാദാതാവിന്‌ ജലത്താല്‍ ചുറ്റുപ്പെട്ടതും, ധനം 
കൊണ്ടു പൂര്‍ണ്ണവും ആയ, ഈ പൃഥിയെ കൊടുക്കുകയാണെ 


ങ്കില്‍ പോലും ഈ മധു വിദ്യാദാനം ചെയ്യുന്നത്‌ അതിനെക്കാള്‍ 
അധികമായിട്ടുള്ളതാകുന്നു 


പന്ത്രണ്ടാം ഖണ്ഡം 


(പല ഛന്ദസ്സുകളുള്ളപ്പോള്‍, ഗായത്രിയെത്തന്നെ ബ്രഹ്മ 
ജ്ഞാനത്തിന്‌ ദ്വാരമായി എടുത്തത്‌, ഗായത്രിക്കുളള പ്രാധാന്യം 
കൊണ്ടാണ്‌. സാമത്തെ കൊണ്ടുവരുന്നത്‌ ഗായ്രതീഛന്ദസ്സിലു 
ളള, ഭൂക്കുകള്‍ കൊണ്ടാണ്‌. സാമത്തെകൊണ്ടുവരുന്നതിനായി 
ദേവന്മാര്‍ ഗായത്രി, ത്രിഷ്ടുപ്പ്‌, ജഗതി ഇവയെ നിയോഗിച്ചപ്പോള്‍, 
ജഗതിയും ത്രിഷ്ട്പ്പും, തങ്ങള്‍ക്കു ശക്തിയില്ലാത്തതിനാല്‍, 
പകുതി വഴിക്കുവച്ച്‌ മടങ്ങിപോയി. ഗായത്രി സോമത്തിന്റെ 
അടുക്കലെത്തി. കാവല്‍ക്കാരെ തോല്പിച്ച്‌ അത്‌ ദേവന്മാര്‍ക്ക്‌ 


കൊണ്ടുവന്നുകൊടുത്തു. ഉഷ്ണിക്ക്‌, അനുഷ്ടുപ്പ്‌ മുതലായ 

മറ്റു ചന്ദസ്സുകളുടെ അക്ഷരസംഖ്യകളില്‍ ഗായത്രിയുടെ അക്ഷ 
രസംഖ്യ അടങ്ങിയിരിക്കുന്നു. ഇക്കാരണങ്ങളാലെല്ലാം ഗായ 

ത്രിക്ക്‌ യജ്ഞത്തില്‍ പ്രാധാന്യമുണ്ട്‌. അതിനാല്‍ ഗായത്രി വഴി 

യായി ബ്രഹ്മം പറയുന്നു.) 

ഗായത്രീ വാ ഇദം സര്‍വം ഭൂതം യദിദം 

കിംച; വാഗ്ലവൈ ഗായത്രീ, വാഗ്വാ ഇദം 

സര്‍വം ഭൂതം ഗായതിത്രായതേച 

ഈ ജഗത്തായിരിക്കുന്നത്‌ ഏതെല്ലാമോ, ആ ഭൂതമെല്ലാം 
ഗായത്രിയാകുന്നു. ഗായത്രി എന്നത്‌ വാക്കാകുന്നു. വാക്ക്‌ ഈ 
ഭൂതത്തെ ഗാനം ചെയ്കയും ത്രാണം ചെയ്കയും ചെയ്യുന്നു. 

യാ വൈ സാ ഗായത്രി, ഇയം വാവ സാ, യേയം 

പൃഥിവി; അസ്യാം ഹീദം സര്‍വം ഭൂതം പ്രതി 
ഷ്ഠിതം; ഏതാ മേവ താതി ശീയതേ. 

ഈ ഗായത്രി ഏതാണോ അത്‌ ഇതുതന്നെയാകുന്നു. ഈ 
പ്രിഥിവി ഏതോ അതു ഗായത്രിയാകുന്നു. ഈ ഭൂതമെല്ലാം ഈ 
പ്രിഥിവിയില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അതിനെ അതിശയി 
ക്കുന്നില്ല. 

യാ വൈസാ പൃഥിവി, ഇയം വാവസാ യദി 

ദമസ്മിന്‍ പുരുഷേ ശരീരം, അസ്മിന്‍ 

ഹീമേ പ്രാണഃ പ്രതിഷ്ഠിതാഃ ഏ 

നദേവ നാതിശീയന്തേ. 

ഇപ്രകാരമുള്ള പൃഥിവി ഏതാണോ അത്‌ ഇതാകുന്നു. ഈ 
ശരീരം ഏതോ അത്‌ ഇതാകുന്നു. എന്തെന്നാല്‍ ഈ പ്രാണ 
ങ്ങള്‍ ഈ ശരീരത്തില്‍ പ്രതിഷ്ഠിതങ്ങളായിരിക്കുന്നു. ഇതിനെ 
അതിശയിക്കുന്നില്ല. 

യ ദ്വൈതത്‌ പുരുഷേ ശരീര മിദം വാവതത്‌, 

യദിദമന്തഃ പുരുഷേഹൃദയം; അസ്മിന്‍ 

ഹീമേപ്രാണാഃ പ്രതിഷ്ഠിതാഃ ഏതദേവ 
നാതിശീയന്തേ. 

പുരുഷനിലുള്ള ആ ശരീരം ഏതോ അത്‌ പുരുഷന്റെ ഉള്ളി 
ലുള്ള ഈ ഹൃദയമാകുന്നു. എന്തെന്നാല്‍ ഈ പ്രാണങ്ങള്‍ 
ഈ ഹൃദയത്തില്‍ പ്രതിഷ്ഠിതങ്ങളായിരിക്കുന്നു. ഇത്‌ അതി 
ക്രമിക്കുന്നില്ല. 

സൈഷാ ചതുഷ്പദാ ഷഡ്വിധാ ഗായത്രീ 

തദേത ദൃചാ 2 ഭൃനൂക്തം 

അങ്ങിനെയുള്ള ഈ ഗായത്രീ നാലുപാദങ്ങളോടുകൂടി 
യതും ആറുവിധത്തിലുള്ളതുമാകുന്നു. ഈ ഗായത്രീ എന്നു 
പറയുന്ന ബ്രഹ്മം ടൂക്കിനാല്‍ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 

താവാനസ്യ മഹിമാ തതോ ജ്യായാംശ്ച 

പുരുഷഃ പദോ്‌ സ്യ സര്‍വാഭൂതാനി 


ത്രിപാദസ്യാമൃതം ദിവി. 


IE 


N 


൮, 


ഇത്‌ ഗായത്രി എന്നു പറയുന്നത്‌ ബ്രഹ്മത്തിന്റെ മഹിമയാ 


കാരം ആരു അറിയുന്നുവോ അവന്‍ ശ്രീയുള്ളവനായും es 


കുന്നു. പുരുഷന്‍ അതിനേക്കാള്‍ മഹത്തരനാകുന്നു. എല്ലാ ഭൂത സ്സുളളവനായും തീരുന്നു. 


ങ്ങളും ഇവന്റെ നാലിലൊരു ഭാഗമാകുന്നു. ഇവന്റെ മൂന്നുപാ 
ദങ്ങളോടുകൂടിയ അമൃതം ദ്യോവിലാകുന്നു. 

യദ്വൈ തദ്‌ ബ്രഹ്മതീദം വാവതത്‌, യോ യം 

ബഹിര്‍ദ്ധാ പുരുഷാദാകാശഃ, യോ വൈ സബ 

ഹിര്‍ദ്ധാ പുരുഷാ ദാകാശോ£ യം വാവ സയേ£ 
യമന്തഃ പുരുഷ ആകാശഃ, യോ വൈ സോ 

ന്തഃ പുരുഷ ആകാശോ 2 യം വാവസയോ 2 യ 

ന്തര്‍ ഹൃദയ ആകാശഃ, തദേതത്‌ പൂര്‍ണ്ണ 

പ്രവര്‍ത്തി പൂര്‍ണ്ണാമപ്രവര്‍ത്തിനീം ശ്രിയം 
ലഭ്യതേ യ ഏവം വേദ. 

ആ ബ്രഹ്മമെന്നു പറഞ്ഞത്‌ ഏതോ, അത്‌ ഇതാകുന്നു. പുരു 
ഷനില്‍ നിന്നു വെളിക്കുളള ഈ ആകാശം ഏതോ അത്‌ ഇതാ 
കുന്നു. പുരുഷനു വെളിക്കുന്ന ആകാശം ഏതോ അത്‌ ഇതാ 
കുന്നു. പുരുഷന്റെ ഉള്ളിലുള്ള ഈ ആകാശം ഏതോ അത്‌ 
ഇതാകുന്നു. പുരുഷന്റെ ഉള്ളിലുള്ള ഈ ആകാശം ഏതോ 
അത്‌ ഇതാകുന്നു. ഹൃദയത്തിനുള്ളിലുള്ള ഈ ആകാശം 
ഏതോ അത്‌ ഇതാകുന്നു. അങ്ങനെയുള്ള ഹൃദയാകാശമെന്നു 
പറയുന്ന ഈ ബ്രഹ്മം പൂര്‍ണ്ണവും പ്രവര്‍ത്തിക്കുന്ന ശീലമില്ലാ 
ത്തതും ആകുന്നു. ഇപ്രകാരം ആരു അറിയുന്നുവോ, അവന്‍ 
പൂര്‍ണ്ണവും നാശമില്ലാത്തതുമായ ശ്രീ ലഭിക്കുന്നു. 


പതിമൂന്നാം ഖണ്ഡം 
തസ്യ ഹവാ ഏതസ്യ ഹൃദയസ്യ 
പഞ്ചദേവസുഷ- 
യഃ, സയോ [സ്യ പ്രാങ്ങ്‌ സുഷിഃ സ പ്രാണ, സ്ത 
ചക്ഷുഃ, സ ആദിത്യ, സ്തദേതത്തേജോണ്‍ 
ന്നാദ്യമിത്യു പാസിത; തേജസ്വ്യന്നാദോ ഭവതി 

യ ഏവം വേദം. 

ഈ പ്രകൃതമായ ഹൃദയത്തിന്‌ അഞ്ചു ദേവദ്വരങ്ങള്‍ ഉണ്ട്‌. 
ഹൃദയത്തിന്റെ ആ കിഴക്കുള്ള ദ്വാരം ഏതോ അത്‌ പ്രാണനാ 
കുന്നു. അതു ചക്ഷുസ്സാകുന്നു. അത്‌ ആദിത്യനാകുന്നു. ഈ 
പ്രാണനെന്നു പറയുന്ന ബ്രഹ്മത്തെ തേജസ്സും അന്നാദ്യവും 
എന്നുവച്ച്‌ ഉപാസിക്കണം. 

അഥ യോ 1സ്യ ദക്ഷിണഃ സുഷിഃ സവ്യന, 

സ്തച്ശ്രോത്രം, സ ചന്ദ്രമാസ്ത ദേത ച്‌- 

ഛ്റീശ്ച യശശ്ചേത്യുപാസീത; ശ്രീമാന്‍ 

യ ശ സ്വീ ഭവതി യ ഏവ വേദ. 

ഈ ഹൃദയത്തിന്റെ വലതുവശത്തുള്ള ദ്വാരം ഏതോ അത്‌ 
വ്യാനനാകുന്നു. അത്‌ ശ്രോത്രമാകുന്നു. അത്‌ ചന്ദ്രമനസ്സാകു 


ന്നു. അങ്ങനെയുള്ള വ്യാനനെന്നു പറയുന്ന ബ്രഹ്മത്തെ 


ശ്രീയെന്നും യശസ്സെന്നും വിചാരിച്ച്‌ ഉപാസിക്കണം. ഇപ്ര 


അഥ യോ [സ്യ പ്രത്യങ്ങ്‌ സുഷിഃ സോ പാനഃ 

സാ വാക്‌ സോ ?ഗ്നി, സ്തദേതദ്‌ ബ്രഹ്മവ 

ര്‍ച്ചസമന്നാദ്യ മിത്യു പാസീത; ബ്രഹ്മവര്‍ച്ച 
സ്യന്നാദോഭവതിയ ഏവം വേദ. 

ഈ ഹൃദയത്തിന്റെ പടിഞ്ഞാറുവശമുള്ള ദ്വാരം ഏതോ 
അത്‌ അപാനനന്‍ ആകുന്നു. അതു വാക്കാകുന്നു. അതു അഗ്നി 
യാകുന്നു. അങ്ങിനെയുള്ള ഇത്‌ ബ്രഹ്മവര്‍ച്ചസമെന്നും അന്നാ 
ദ്യമെന്നും വച്ച്‌ ഉപാസിക്കണം. ഇപ്രകാരം ആരു അറിയു 
ന്നുവോ അവന്‍ ബ്രഹ്മവര്‍ച്ചസമുള്ളവനായും അനാദനായും 
ഭവിക്കുന്നു. 

അഥയോ £ സ്യോദങ്ങ്‌ സുഷിഃ സ സമാന, 

സ്തന്മനഃ, സപര്‍ജ്ജന്യസ്തദേതത്‌ കീര്‍ത്തി 

ശ്ച വ്യുഷ്ഠിശ്ചേത്യുപാസീത; കീര്‍ത്തിമാന്‍ 

വ്യുഷ്ടിമാന്‍ ഭവതി യ ഏവം വേദ. 

ഈ ഹൃദയത്തിന്റെ വടക്കോട്ടുള്ള ദ്വാരം ഏതോ അത്‌ സമാ 
നന്‍ ആകുന്നു. അത്‌ മനസ്സാകുന്നു. പര്‍ജന്യന്‍ അതാകുന്നു. 
അങ്ങിനെയുള്ള ഇതിനെ കീര്‍ത്തിയെന്നും വ്യുഷ്ഠിയെന്നും 
വച്ച്‌ ഉപാസിക്കണം. ആര്‍ ഇപ്രകാരം ഉപാസിക്കുന്നുവോ 
അവന്‍ കീര്‍ത്തിയുള്ളവനായും വ്യുഷ്ടിയുള്ളവനായും ഭവി 
ക്കും. 

അഥയോ 1സ്യോ ര്‍ദ്ധവഃ സുഷിഃ സ ഉദാനഃ, സ 

വായുഃ സ ആകാശ ദേത ദോജശ്വ മഹ 

ശ്ചേത്യു പാസീത; ഓജസ്വീ മഹസ്വീ ഭ 

വതിയ ഏവം വേദ. 

ഹൃദയത്തിന്റെ മേല്പോട്ടുള്ള ദ്വാരം ഏതോ അത്‌ ഉദാനന്‍ 
ആകുന്നു; വായു അതാകുന്നു. അങ്ങിനെയുള്ള ഇതിനെ ഓജ 
സ്സെന്നും മഹസ്സെന്നും കരുതി ഉപാസിക്കണം. ഇപ്രകാരം ആരു 
അറിയുന്നുവോ അവന്‍ ഓജസന്ധിയായും മഹസ്വവിയായും തീരു 
ന്നു. 

തേ വാ ഏതേ പഞ്ചപ്രഹ്മ പുരുഷാഃ സ്വര്‍ഗസ്യ 

ലോകസ്യ ദ്വാരപാഃ, സയ ഏതാനേവം 

പഞ്ചര്രഹ്മ പുരുഷാന്‍ സ്വര്‍ഗസ്യ ലോകസ്യ 
ദ്വാരപാന്‍ വേദാസ്യ കുലേ വീരോ ജായ 

തേ പ്രതിപദ്യതേ സ്വര്‍ഗ്ഗം ലോകം യ 

ഏതാനേവം പഞ്ചപുരുഷാന്‍ സ്വര്‍ഗസ്യ 

ലോകസ്യ ദ്വാരപാന്‍ വേദ 

ഈ അഞ്ചു ബ്രഹ്മപുരുഷന്മാര്‍ സ്വര്‍ഗ്ഗമാകുന്ന ലോക 
ത്തിന്റെ ദ്വാരപാലകരാകുന്നു. സ്വര്‍ഗ്ഗമാകുന്ന ലോകത്തിന്റെ 
ദ്വാരപാലന്മാരായ ഈ അഞ്ചു പുരുഷന്മാരെ ആരു ഉപാസിക്കു 


ന്നുവോ അവന്റെ കുലത്തില്‍ വീരനായ പുത്രന്‍ ജനിക്കും. 
സ്വര്‍ഗ്ഗമാകുന്ന ലോകത്തിന്റെ ദ്വാരപാലന്മാരായ അഞ്ചു ബ്രഹ്മ 


I? 


പുരുഷന്മാരെ ആര്‍ ഉപാന്‍ക്കുന്നുവോ അവന്‍ സ്വര്‍ഗ്ഗമാകുന്ന 
ലോകം പ്രാപിക്കും. 

അഥ യദതഃ പരോ ദിവോ ജ്യോതിര്‍ദീ 

പ്യതേ വിശ്വതഃ പൃഷ്റേഷു സർവതഃ 

പൃഷ്ഠേഷ്വനുത്തമേഷ്ഠത്തമേഷു ലോകേ 

ഷ്വിദം വാവതദ്‌ യദിദമന്തഃ പുരുഷേ 

ജ്യോതിസ്ത സ്വയൈ ഷാദൃഷ്ടിര്‍യ്യ ത്രൈ തദസ്മി 

ഞ്ഛരീരേ സം സ്പര്‍ശേനോഷ്ണി മാനം വി 

ജാനാതി; ത സ്്യൈ ഷാ ശ്രുതി ര്‍യ്യത്രൈതത്‌ 

കര്‍ണ്ണാവപി ഗൃഹ്യ നിനദമിവനദഥൂരിവാ 

ഗ്നേരി വജ്വലത ഉപശ്യണോതി തദേ 

തദൃഷ്ടം ചശ്രുതം ചേത്യുപാസീത 

ചക്ഷുഷ്യഃ ശ്രുതോ ഭവതി യ ഏവം വേദ. 

ആദ്യുലോകത്തില്‍ നിന്നു പരമായി, വിശ്വത്തിനും പൃഷ്ഠ 
ത്തില്‍, അതായത്‌ സര്‍വത്തിനും മുകളില്‍ ഉത്തമങ്ങളായ 
ലോകങ്ങളില്‍ യാതൊരു ജ്യോതിസ്സ്‌ ദീപിക്കുന്നതു പോലെ ഇരി 
ക്കുന്നുവോ അത്‌ ഇതാകുന്നു. എപ്പോള്‍ ശരീരസംസ്പര്‍ശം 
കൊണ്ട്‌ ചൂടിനെ അറിയുന്നുവോ അപ്പോള്‍ അത്‌ പുരുഷന്റെ 
മദ്ധ്യത്തിലിരിക്കുന്ന ജ്യോതിസ്സിന്റെ ദര്‍ശനോപായമാകുന്നു. 
എപ്പോള്‍ ഇപ്രകാരം കര്‍ണ്ണങ്ങളെ അടച്ചിട്ട്‌ രഥഘോഷം 
പോലെയുള്ള ശബ്ദം പോലെയും ജ്വലിക്കുന്ന അഗ്നിയുടെ 
ശബ്ദം പോലെയും കേള്‍ക്കുന്നുവോ അപ്പോള്‍ ഇത്‌ അതിന്റെ 
ശ്രവണോപായമാകുന്നു. അങ്ങിനെയുള്ള ഈ ജ്യോതിസ്സിനെ 
ദൃഷ്ടമെന്നും ശ്രുതമെന്നും കരുതി ഉപാസിക്കണം. ഇങ്ങനെ 
ആര്‍ ഉപാസിക്കുന്നുവോ അവന്‍ ദര്‍ശനീയനായും വിശ്രുത 
നായും തീരുന്നു. 


പതിന്നാലാം ഖണ്ഡം 


തജ്ജലാനം ഇദംസര്‍വം ഖലു ബ്രഹ്മഇതിശാന്തഃ 

ഉപാസീത സഃ ക്രതും കുർവീത അഥ ഖലു 

പുരുഷഃ ക്രതുമയഃ പുരുഷഃ അസ്മിന്‍ലോ 

കേ യഥാക്രതുഃ ഇതഃ പ്രേത്യതഥാഭവതി. 

ആ ബ്രഹ്മത്തില്‍ നിന്നു ജനിക്കുന്നതും, അതില്‍ തന്നെ 
ലയിക്കുന്നതും, അതില്‍ ചേഷ്ഠിക്കുന്നതും ആയ ഈ ജഗ 
ത്തെല്ലാം ബ്രഹ്മത്തെ രാഗദ്വേഷാദി ദോഷങ്ങള്‍ കൂടാതെ ഉപാ 
സിക്കണം. അവന്‍ ഇങ്ങനെയാണ്‌, മറ്റൊരു വിധത്തിലല്ല 
എന്നുള്ള നിശ്ചയം ചെയ്യണം. ജീവന്‍ അധ്യവസായസ്വരൂപ 
നാകുന്നു. പുരുഷന്‍ ഈ ലോകത്തില്‍ ഏതു വിധത്തിലുള്ള 
അധ്യവസായത്തോടുകൂടിയവനായിരിക്കുന്നുവോ അവന്‍ ഈ 
ദേഹം മരിച്ചിട്ട്‌ അങ്ങിനെയായിത്തീരുന്നു. 

മനോമയഃ പ്രാണശരീരോ ഭാരുപഃ സ 

ത്യസങ്കല്പ ആകാശാത്മാ സര്‍വകര്‍മ്മാ 

സര്‍വകാമാഃ സര്‍വഗന്ധഃ സര്‍വരസഃ 


സര്‍വമിദമഭ്യാത്തോ 2 വാക്യ നാദം ഏഷമ 


K 


ആത്മാ £ന്തര്‍ഹൃദയേ 2 ണീയാന്‍ വ്രീഹേര്‍വ്വാ 
യവാ ദ്വാ സര്‍പ്പപാദ്വാ ശാമാകാദ്വാ ശ്യാമാ 
കതണ്ഡുലാദ്വാ; ഏഷമ ആത്മാ 2ന്തര്‍ 
ഹൃദയേ ജ്യായാന്‍ പൃഥിവ്യ ജ്യായാനന്തി 


രിക്ഷാജ്ജ്യായന്‍ ദിവോ ജ്യാ യാനേ 
ഭ്യോ ലോകേഭ്യഃ 


ഹൃദയപുണ്ഡരീക മധ്യത്തിലുള്ള, എന്റെ ഈ ആത്മാവ്‌ 
മനോമയനും പ്രാണനാകുന്ന ശരീരത്തോടുകൂടിയവനും, 
ചൈതന്യലക്ഷണമായ രൂപത്തോടു കൂടിയവനും, സത്യങ്ങ 
ളായ സങ്കല്പങ്ങളോടു കൂടിയവനും, ആകാശം പോലെയുള്ള 
സ്വരൂപത്തോടു കൂടിയവനും, സര്‍വലജഗത്തുമാകുന്ന കര്‍മ്മ 
ത്തോടുകൂടിയവനും ദോഷരഹിതങ്ങളായ, എല്ലാ കാമങ്ങളോ 
ടുകൂടിയവനും, സുഖകരങ്ങളായ എല്ലാ ഗന്ധങ്ങളോടുകൂടി 
യവനും, സ്വാദുക്കളായ എല്ലാ രസങ്ങളോടും കൂടിയവനും 
ഈ ജഗത്തിനെ എല്ലാം അഭിവ്യാപിച്ചിരിക്കുന്നവനും, വാഗ്ദ്രി 
യമില്ലാത്തവനും, സം€ശ്രമമില്ലാത്തവനും ആകുന്നു. അവന്‍ 
്രീഹിയെക്കാളും യവത്തെക്കാളും കടുകിനെക്കാളും ചാമ 
യെക്കാളും, ചാമയരിയെക്കാളും അണുതരനാകുന്നു! ഹൃദയ 
മദ്ധ്യത്തിലുള്ള എന്റെ ഈ ആത്മാവ്‌ പൃഥിവിയെക്കാള്‍ മഹ 
ത്തരനാകുന്നു; അന്തരീക്ഷത്തേക്കാള്‍ മഹത്തരനാകുന്നു; 
ദ്യോവിനേക്കാള്‍ മഹത്തരനാകുന്നു. ഈ ലോകങ്ങളെക്കാള്‍ 
മഹത്തരനാകുന്നു. 


സര്‍വകര്‍മ്മാ സര്‍വകാമഃ സര്‍വഗന്ധഃ 

സര്‍വരസഃ സര്‍വമിദമഭ്യാത്തോ (വാക്യ 

നാദര ഏഷമ ആത്മാ 2 ന്തര്‍ഹൃദയ 

ഏതദ്‌ ബ്രഹൈൈ തമിതഃ പ്രേത്യാഭി 

സംഭവിതാസ്മീതി യസ്യ സ്യാ ദദ്ധാ ന 

വിചികിത്സാ £ സ്തിതി ഹസ്മാ ഹ ശാ 

ണ്ഡില്യഃ ശാണ്ഡില്യഃ 

ഹൃദയമദ്ധ്യത്തിലുള്ള എന്റെ ഈ ആത്മാവ്‌ സര്‍വ 
കര്‍മ്മാവും സര്‍വകാമനും സര്‍വഗന്ധനും സര്‍വരസനും, ഈ 
ജഗത്തിനെ എല്ലാം അഭി വ്യാപിച്ചിരിക്കുന്നവനും, വാക്കില്ലാ 
ത്തവനും സംഭ്രമമില്ലാത്തവനും ആകുന്നു. ഇതു ബ്രഹ്മമാകു 
ന്നു. ഈ ദേഹത്തില്‍ നിന്ന്‌ വിട്ടു പോയിട്ട്‌ ഞാന്‍ ആത്മാവാ 
യിത്തീരും. ഇത്‌ നിശ്ചയമാണ്‌. ഇത്‌ ആര്‍ക്ക്‌ സത്യമായി ഉണ്ടാ 
യിരിക്കുന്നുവോ, സംശയം ഉണ്ടായിരിക്കുന്നില്ലയോ അവന്‍ 
അതുപോലെതന്നെ ഈശ്വരഭാവത്തെ പ്രാപിക്കും. ഇങ്ങനെ 
ശാണ്ഡില്യന്‍ എന്ന ജഷി പറഞ്ഞിരിക്കുന്നു. 


പതിനഞ്ചാം ഖണ്ഡം 


അന്തരീക്ഷോദരഃ കോശോ ഭൂമിബുദ്ധ്നോ 
ന ജീര്‍യ്യതി, ദിശോ ഹൃസ്യര്സക്തയോ 
ദൃയരസ്യോത്തരം വിലം; സ ഏഷ കോശ 


വ സുധാന സ്തസ്മിന്‍ വിശ്വമിദം ശ്രിതം. 


2 


N 


അന്തരീക്ഷമാകുന്ന ഉദരത്തോടു കൂടിയതും, ഭൂമിയാകുന്ന 
മൂലത്തോടു കൂടിയതും, ആയ ഭണ്ഡാരപ്പെട്ടി നശിക്കുന്നില്ല. 
ഈ കോശത്തിന്റെ കോണങ്ങള്‍ ദിക്കുകളാകുന്നു. ഇതിന്റെ 
മുകളിലത്തെ സുഷിരം ദ്യോവാകുന്നു. ഇങ്ങിനെയുള്ള ഈ 
കോശം ധനം വയ്ക്കുന്നതാകുന്നു. ആകോശത്തിനുള്ളില്‍, 
പ്രാണികളുടെ കര്‍മ്മഫലമെല്ലാം സ്ഥിതി ചെയ്യുന്നു. 


തസ്യ പ്രാചീദിഗ്‌ ജൂഹൂര്‍ന്നാമ സഹമാന നാമ 
ദക്ഷിണാ, രാജ്ഞി, നാമ പ്രതീചീ, സുഭൂതാ 
നാമോ ദീചി; താംസോ വായുര്‍വത്സംഃ, സയ 
ഏതമേവം വായും ദിശാം വത്സം വേദ ന 
പുര്രരോ ദം രോദിതി; സോ 2 ഹമേ തമേവം 


വായും ദിശാം വത്സം വേദ; മാ പുര്രരോദം രുദം 


ആ കോശത്തിന്റെ കിഴക്കേ ദിക്ക്‌ ജൂഹു എന്നു പേരുള്ള 
താകുന്നു. തെക്കേ ദിക്ക്‌ സഹമാനന്‍, എന്നു പേരുള്ളതാകു 
ന്നു. പടിഞ്ഞാറെദിക്ക്‌ രാജി എന്നു പേരുള്ളതാകുന്നു. വടക്കേ 
ദിക്ക്‌ സുഭൂത എന്നു പേരുള്ളതാകുന്നു. വായു ആദിക്കുകളുടെ 
വസ്തനാകുന്നു. ഈ വായുവിനെ ദിക്കുകളുടെ വത്സനായി 
പുത്രന്‌ ദീര്‍ഘജീവിതമാഗ്രഹിക്കുന്നതായി ആരറിയുന്നുവോ 
അവന്‍ പുത്രന്‍ നിമിത്തമുള്ള രോദനം രോദിക്കയില്ല. അങ്ങനെ 
പുത്രനു ദീര്‍ഘജീവിതമിച്ഛിക്കുന്ന ഞാന്‍ ഈ വായുവിനെ 
ദിക്കുകളുടെ വസ്തനെന്ന്‌ അറിയുന്നു. ഞാന്‍പുത്രന്‍ നിമിത്ത 
മുള്ള രോദനംകൊണ്ടു രോദിക്കരുത്‌. 


അരിഷ്ടം കോശം പ്രപദ്യേ മുനാ 

2 മുനാ 2മുനാ, പ്രാണം പ്രപദ്യേ 

മുനാ 2മുനാ 2മുനാ, ഭൂഃ പ്രപദ്യേ 

2 മുനാ 2മുനാ 27 മുനാ, ഭൂവഃ പ്രപദ്യേ 2 മുനാ 
2 മുനാ 2മുനാ, സ്വഃ പ്രപദ്യേ 2 മുനാ 


2 മുനാ 2 മുനാ 


പുത്രന്‌ ദീര്‍ഘായുസ്സ്‌ ആഗ്രഹിക്കുന്നവന്‍, ത്രൈലോ 
കൃത്തെ ഒരു ഭണ്ഡാരപ്പെട്ടിയായും പ്രത്യേക നാമങ്ങളോടുകു 
ടിയ അതിന്റെ നാലുദിക്കുകളെയും സ്ത്രീകളായി സങ്കല്പിച്ച്‌ 
ആ ദിക്കുകളുമായുള്ള സംബന്ധത്താല്‍ വായുവിനെ, ആ 
ദിക്കുകളുടെ മരണമില്ലാത്ത വത്സനായി ചിന്തിക്കണമെന്നു 
ള്ളത്‌ പ്രഥമോപാസനമാകുന്നു. ഇവിടെ അതിന്റെ ആങ്ങ്മയ 
മായ ജപത്തെ കാണിക്കുന്നു. പുത്രന്റെ നാമത്തെ മുന്നു തവണ 
പുറയുന്നതാണ്‌. അമുനാ, അമുനാ, അ മുനാ എന്നത്‌. ഞാന്‍ 
ഇന്ന പുത്രന്‌ ദീര്‍ഘായുസ്സുണ്ടാകുവാന്‍ വേണ്ടി, നാശമില്ലാത്ത 
കോശത്തെ ശരണം പ്രാപിക്കുന്നു. ഈ പുത്രനുവേണ്ടി 
പ്രാണനെ ശരണം പ്രാപിക്കുന്നു. ഈ പുത്രനുവേണ്ടി ഭൂര്‍ലോ 
കത്തെ ശരണം പ്രാപിക്കുന്നു. ഈ പുത്രനുവേണ്ടി സ്വര്‍ലോ 
കത്തെ ശരണം പ്രാപിക്കുന്നു. എല്ലായിടത്തും മുന്ത്രമുനനാമം 
മൂന്നു തവണ പറയുന്നു. 


സ യദ വോചം പ്രാണം (്രപദ്യ ഇതി, 


പ്രാണോ വാ ഇദം സര്‍വം ഭൂതം 


യദിദം കിം ച തമേവ തത്‌ പ്രാപത്സി. 


ഈ ജഗത്തായിരിക്കുന്നത്‌ ഏതെല്ലാമോ Pea 
ഈ ഭൂതമെല്ലാം പ്രാണന്‍ ആകുന്നു. അതിനാല്‍ പ്രാണന്‍ പ്രപദ്യേ 
എന്ന്‌ വക്താവായ ഞാന്‍ പറഞ്ഞതു ഏതോ അതുകൊണ്ട്‌ ആ 
പ്രാണനെത്തന്നെ ഞാന്‍ ശരണം പ്രാപിച്ചിരിക്കുന്൬. 

അഥ യദവോചം ഭൂഃ പ്രപദ്യ ഇതി, പൃഥിവീം 

പ്രപദ്യേ 7 ന്തരീക്ഷം പ്രപദ്യേ ദിവം പ്രപ 

ദ്യേ ഇത്യേവ തദ വോചം 

ഭൂഃ പ്രപദ്യേ എന്ന്‌ ഞാന്‍ പറഞ്ഞതേതോ അതുകൊണ്ട്‌ 
പൃഥിവിയെ ഞാന്‍ ശരണം പ്രാപിക്കുന്നു. അന്തരീക്ഷത്തെ 
ശരണം പ്രാപിക്കുന്നു എന്നും ദ്യോവിനെ ശരണം പ്രാപി 
ക്കുന്നു എന്നും തന്നെ ആണ്‌ ഞാന്‍ പറഞ്ഞത്‌. 

അഥ യദ വോചം ഭുവഃ പ്രപദ്യ ഇതൃഗ്നിം പ്രപദ്യേ 

വായും പ്രപദ്യ ആദിത്യം പ്രപദ്യ ഇത്യേവ 

തദവോചം. 

പിന്നെ ഭൂവഃ പ്രപദ്യേ എന്ന്‌ ഞാന്‍ പറഞ്ഞതേതോ അതു 
കൊണ്ട്‌ അഗ്നിയെ ശരണം പ്രാപിക്കുന്നു എന്നും വായുവിനെ 
ശരണം പ്രാപിക്കുന്നു എന്നും, ആദിത്യനെ ശരണം പ്രാപി 
ക്കുന്നു എന്നും തന്നെയാണ്‌ ഞാന്‍ പറഞ്ഞത്‌. 

അഥ യദവോചം സ്വഃ പ്രപദ്യ ഇത്യ്യ ഗ്വേദം 

പ്രപദ്യേ യജൂര്‍വേദം പ്രപദ്യേ സാമവേദം 

പ്രപദ്യ ഇത്യേവ തദവോചം 

“സ്വഃ പ്രപദ്യേ” എന്ന്‌ ഞാന്‍ പറഞ്ഞതേതോ അതുകൊണ്ട്‌ 
“ജഗ്വേദത്തെ” ഞാന്‍ ശരണം പ്രപിക്കുന്നു. “യജൂര്‍വേദത്തെ” 


ഞാന്‍ ശരണം പ്രാപിക്കുന്നു. “സാമവേദത്തെ” ഞാന്‍ ശരണം 
പ്രാപിക്കുന്നു. ഞാന്‍ പറഞ്ഞത്‌ ഇതാണ്‌. 


പതിനാറാം ഖണ്ഡം 


പുത്രന്റെ ആയുസ്സിനുവേണ്ടിയുളള ഉപാസനവും ജപവു 
മാണ്‌ ഇതുവരെ പറഞ്ഞത്‌. ഇനി തനിക്കു തന്നെ ദീര്‍ഘജീവി 
തത്തിനുവേണ്ടിയുളള ഉപാസനയും ജപവും പറയുന്നു. ജീവി 
ചചിരുന്നാലല്ലേ പുത്രന്‍ മുതലായ ഫലങ്ങള്‍ അനുഭവിക്കാന്‍ 
കഴിയൂ. 


പുരുഷോ വാവ യജ്ഞഃ തസ്യ യാനി 
ചതുര്‍വിംശതി 

വർഷാണി തത്‌ പ്രാതഃ സവനം ചതു 

ര്‍വിംശത്യ ക്ഷരാ ഗായത്രീ, ഗായത്രം, 

പ്രാതഃ സവനം, തദസ്യ വസവോ ന്വാ 

യത്താഃ പ്രാണാ വാവ വസവ ഏതേ 

ഹീദം സര്‍വം വാസയന്തി 

പുരുഷന്‍ തന്നെ യജ്ഞമാകുന്നു. അവന്റെ ആദ്യത്തെ 


ഇരുപത്തിനാലു വര്‍ഷങ്ങള്‍ ഏതാണോ അത്‌ പ്രാതഃ സവന 
മാകുന്നു. ഗായത്രി ഇരുപത്തിനാലക്ഷരമുള്ളതാകുന്നു. പ്രാതഃ 


P 


ലെ ന 


സവനം ഗായത്രി ഛന്ദസ്സായിട്ടുളളതതണ്‌. ഈ പുരുഷനാകുന്ന 
യജ്ഞത്തിന്റെ ആപ്രാതഃ സവനത്തെ വസുക്കള്‍ അനുഗതരാ 
യിരിക്കുന്നു. വസുക്കള്‍ പ്രാണങ്ങള്‍ തന്നെയാണ്‌. ഈ പ്രാണ 
ങ്ങള്‍ ഇതിനെ എല്ലാം വസിപ്പിക്കുന്നു. 

തം ചേദേതസ്മിന്‍ വയസി കിം ചിദുപത്‌ 

പേത്‌, സ്രബൂയാത്‌ - പ്രാണാ വസവ ഇദം 

മേ പ്രാതഃ സവനം മാധ്യം ദിനം സവന 

മനുസം തനുതേതി; മാ ₹ ഹം പ്രാണാനം 

വസൂനാം മദ്ധ്യേ യജ്ഞോ വിലോപ്സീയേതി; 

ഉദ്ധൈവതത ഏതൃഗദോ ഹ ഭവതി. 

യജ്ഞമായി സമ്പാദിക്കപ്പെട്ടിരിക്കുന്ന ആ പുരുഷനെ 
പ്രാതഃ സവനമായി സമ്പന്ന മായിരിക്കുന്ന വയസ്സില്‍ മരണശ 
ങ്കാകാരണമായ വ്യാധി മുതലായ എന്തെങ്കിലും ഉപതപിക്കയാ 
ണെങ്കില്‍, യജ്ഞസംപാദിയായ പുരുഷന്‍ ജപിക്കണം. 
അല്ലയോ പ്രാണങ്ങളാകുന്ന വസുക്കളെ ഇത്‌ എന്റെ പ്രാതഃ 
സവനമാകുന്നു. മാധ്യം ദിനമായ സവനത്തെ അനുസന്താനം 
ചെയ്യുവിന്‍. യജ്ഞമായ ഞാന്‍ പ്രാണങ്ങളാകുന്ന വസുക്ക 


ളുടെ നടുവില്‍ വച്ച്‌ വിലോപിക്കരുത്‌. ആ ഉപതാപത്തില്‍ നിന്ന്‌ 
ഉദ്ഗമിക്കുന്നു. രോഗവിമുക്തനായിത്തീരുന്നു. ഇത്‌ തീര്‍ച്ചയാ 


v 


ണ. 


അഥയാനി ചതുസ്ഛത്വാരിം ശദ്വര്‍ഷാണി, ത 

ന്മാധ്യം ദിനം സവനം; ചതുശ്ചത്വാരിംശ 

ദക്ഷരാത്രിഷ്ടുപ്‌; ത്രൈഷ്ടുഭ മാധ്യം 

ദിനം സവനം; തദസ്യ രുദഗ്രാ അന്വായത്താഃ, 

പ്രാണാ വാവ രുദ്രാഃ, ഏതേ ഹിദം 

സര്‍വം രോദയന്തി. 

നാല്പതു വര്‍ഷങ്ങള്‍ ഏവയോ അത്‌ മധ്യം ദിനമായ സവ 
നമാകുന്നു. ത്രിഷ്ടിപ്പ്‌ എന്ന ഛന്ദസ്സ്‌ നാല്പത്തിനാലക്ഷരമുള്ള 
താകുന്നു. ഈ പുരുഷയജ്ഞത്തിന്റെ സവനത്തെ രുദ്രന്മാര്‍ 
അനുഗതരായിരിക്കുന്നു. രുദ്രന്മാര്‍ പ്രാണങ്ങള്‍ തന്നെയാണ്‌. 
ഈ പ്രാണങ്ങള്‍ ഈ പ്രാണിജാതത്തെ കരയിക്കുന്നു. 

തം ചേദസ്മിന്‍ വയസി കിംചിഭൂപതപേത്‌ 

സബ്രൂയാത്‌:- പ്രാണാ രുദ്രാ ഇദം മേ 

മാദ്ധ്യം ദിനം സവനം തൃതീയ സവന 

മനുസം തനുതേതി, മാ £ഹം പ്രാണാനാം 

രുദ്രാണാം മധ്യേ യജ്ഞോ വിലോപ്സീ 

യേതി; ഉദ്ധൈവ തത ഏത്യഗദോ 

ഹ ഭവതി. 

യജ്ഞമായി സമ്പാദിക്കപ്പെട്ടിരിക്കുന്ന പുരുഷനെ മദ്ധ്യം 
ദിന സവനകാലത്തില്‍, വ്യാധി മുതലായ എന്തെങ്കിലും ഉപത 
പിപ്പിക്കയാണെങ്കില്‍ അവന്‍ ജപിക്കണം. പ്രാണങ്ങലാകുന്ന 
രുദ്രന്മാരെ ഇത്‌ എന്റെ മാധ്യംദിനമായ സവനമാകുന്നു. തൃതീയ 


സവനത്തെ അനുസന്തപിക്കൂ. യജ്ഞമായ ഞാന്‍ പ്രാണങ്ങ 
ളാകുന്ന രുദ്രന്മാരുടെ മധ്യത്തില്‍ വച്ച്‌ വിലോപിക്കരുത്‌. 


അതില്‍നിന്ന്‌, ആ ഉപതാപത്തില്‍ നിന്ന്‌ ഉയരുന്നു. അഗദനാ 
യിത്തീരുന്നു. ഇത്‌ തീര്‍ച്ചയാണ്‌. 

അഥയാനൃഷ്ടാ ചത്വാരിംശ ദ്വര്‍ഷാണി തത്‌ 

തൃതീയ സവനം അഷ്ടാചത്വാരിംശ ദക്ഷ 

രാ ജഗതീ; ജാഗതം തൃതീയ സവനം; 

തദസ്യ 27 ദിത്യാ അമ്പായത്താഃ പ്രാണാ 

വാവ 2 ദിത്യാ ഏതേ ഹീദം സര്‍വമാദദതേ. 

നാല്പത്തെട്ടു വര്‍ഷങ്ങള്‍ ഏതാണോ അത്‌ തൃതീയസവ 
നമാകുന്നു. ജഗതി എന്ന ഛന്ദസ്സ്‌ നാല്പത്തെട്ടക്ഷരമുള്ള മൂന്നാ 
മത്തെ സവനം ജഗതിയെ സംബന്ധിച്ചതാണ്‌. ഈ പുരുഷയ 
ജ്ഞത്തിന്റെ ആ തൃതീയസവനം ആദിത്യന്മാര്‍ അനുഗതരായി 
രിക്കുന്നു. ആദിത്യന്മാര്‍ പ്രാണങ്ങള്‍ തന്നെയാണ്‌. എന്തെന്നാല്‍ 
ഈ പ്രാണങ്ങള്‍ ഇതിനെ എല്ലാം ആദാനം ചെയ്യുന്നു. 

തം ചേദേതസ്മിന്‍ വയസി കിം ചിദുപ 

തപേത്‌ സ ബ്രൂയാത്‌:- പ്രാണാ ആ 

ദിത്യാ ഇദം മേ തൃതീയ സവനമായുര 

നു സം തനുതേതി. മാ ഹം പ്രാണാനാ 

മാദിത്യാ നാം മധ്യേ യജ്ഞോ വിലോപ്സീ 

യേതി; ഉദ്ധൈവ തത ഏതൃഗദോ ഹ ഭവതി. 

ആ പുരുഷനെ ഒടുവിലത്തെ നാല്പത്തെട്ടുവര്‍ഷത്തില്‍ 
വ്യാധി മുതലായ എന്തെങ്കിലും ഉപതപിപ്പിക്കയാണെങ്കില്‍ 
അവന്‍ ജപിക്കണം. പ്രാണങ്ങളാകുന്ന ആദിത്യന്മാരെ എന്റെ 
ഈ മൂന്നാമത്തെ സവനമാകുന്ന ആയസ്സു മുഴുവനാക്കൂ. 
യജ്ഞമായ ഞാന്‍ പ്രാണങ്ങളാകുന്ന ആദിത്യന്മാരുടെ മധ്യ 
ത്തില്‍വച്ച്‌ വിലോപിക്കരുത്‌. അവന്‍ ആ ഉപതാപത്തില്‍ നിന്ന്‌ 
ഉയരുന്നു. അവന്‍ രോഗവിമുക്തനായിത്തീരുന്നു. 

ഏതദ്ധ സ്മ രദ്ധിദ്വാനാഹ മഹിദാസ 

ഐതരേയഃ, സ കിം മ ഏതദുപ 

തപസി യോ ഹമ നേന ന പ്രേഷ്യാ 

മീതി; സഹഷോഡശം വര്‍ഷ ശതമ 

ജീവത്‌; പ്രാഹ, ഷോഡശം വര്‍ഷശതം 

ജീവതി യ ഏവം വേദ 

അങ്ങിനെയുള്ള ഈ യജ്ഞദര്‍ശനത്തെ അറിഞ്ഞിട്ടുള്ള 
ഇതരയുടെ പുത്രനായ മഹിദാസന്‍ പറഞ്ഞു: ഞാന്‍ നീ 
ചെയ്യുന്ന ഉപതാപംകൊണ്ട്‌ മരിക്കയില്ല. അങ്ങിനെയുള്ള 
എനിക്ക്‌ നീ എന്തിനു ഉപദ്രവം ഉണ്ടാക്കുന്നു. മഹിദാസന്‍ നൂറ്റി 
പൃതിനാറുവര്‍ഷം ജീവിച്ചു. ഇപ്രകാരം യജ്ഞ സംപാദനത്തെ അറി 
യുന്ന മറ്റുളളവനും ഇങ്ങിനെ നൂറ്റിപ്പതിനാറു വര്‍ഷം ജീവിക്കു. 


പതിനേഴാം ഖണ്ഡം 


സ യദ ശീഷതി യത്‌ പിപാസതി യന്ന 


രമതേ താ ആസ്യ ദീക്ഷാഃ 


൮, 


ആ പുരുഷന്‍ അശിക്കുവാനിച്ഛിക്കുന്നു എന്നതേതോ, 

പഠനം ചെയ്യാനിച്ചിക്കുന്നു എന്നതേതോ, രമിക്കാതിരിക്കുന്ന 
[റി 

തേതോ, അവ ഇവന്റെ ദീക്ഷയാകുന്നു. 

അഥ യദശ്‌നാതി യത്‌ പിബതീ 

യ്രദമതേ തദുപസ ദൈരേതി 

അശിക്കുന്നതു യാതൊന്നാണോ രമിക്കുന്നത്‌ യാതൊന്നാ 
ണോ അത്‌ ഉപസത്തുക്കളോട്‌ സമാനത പ്രാപിക്കുന്നു. 

അഥ യദ്ധസതി യജ്ഞക്ഷതി യന്മൈഥു 

നം ചരതി സ്തുതശസ്ത്ര രേവ തദേതി. 

ഹസിക്കുന്നതു യാതൊന്നോ, ഭക്ഷിക്കുന്നത്‌ യാതൊന്നോ 
മൈഥുനം ചെയ്യുന്നത്‌ യാതൊന്നോ അത്‌ സ്തുത ശസ്ത്രങ്ങ 
ളോടു സാമ്യം പ്രാപിക്കുന്നു. 

അഥയത്‌ തപോദാന മാര്‍ജവമഹിംസാ 

സത്യവചനമിതിതാ അസ്്യ ദക്ഷിണാഃ 

തപസ്സ്‌, ദാനം, ഭൂജൂത്വം, അഹിംസ, സത്യം പറയുക, എന്നു 
ള്ളതേതോ അവ ഈ പുരുഷയജ്ഞത്തിന്റെ ദക്ഷിണക 
ളാകുന്നു. 

തസ്മാദാഹൂഃ സോഷ്യത്യസോഷ്ടേതി; പു 

നരുല്‍ പാദന മേവാ സ്യതത്‌; മരണമേവാ പദൃഥഃ 

അതുകൊണ്ടു സവിക്കും എന്നും സവിച്ചു എന്നു പറയു 
ന്നു. അത്‌ ഈ പുരുഷയജ്ഞത്തിന്റെ പുനരുല്‍പാദനം തന്നെ 
യാകുന്നു. മരണം തന്നെ യജ്ഞപരിസമാപ്തിയാകുന്നു. 

തദ്ധൈതദ്‌ ഘോര ആങ്ങ്‌ ഗിരസഃ 

കൃഷ്ണായ ദേവകീ പുത്രായോ ക്ത്വോ 

വാച; അപിപാസ ഏവ സ ബഭുവാ; 

സോ £ന്തവേലായാമേ തത്ത്രയം പ്രതിപദ്യേ 

ത:- അക്ഷിതമസ്യച്യുതമസി പ്രാണസംശി 

തമസീതി; തത്രൈതേ ദ്വേ ജുചാ ഭവതഃ 

ഈ യജ്ഞദര്‍ശനത്തെ അങ്ങ്‌ ഗിരസ്സിന്റെ ഗോത്രത്തി 
ലുള്ള ഘോരന്‍ ദേവകീപുത്രനായ കൃഷ്ണന്‍ പറഞ്ഞുകൊടു 
ത്തിട്ടുണ്ട. കൃഷ്ണന്‍ പിപാസ ഇല്ലാത്തവനായി ഭവിച്ചു. ഇപ്ര 
കാരമുള്ള യജ്ഞം അറിയുന്നവന്‍ മരണകാലത്തില്‍ ഈ 
മൂന്നു മന്ത്രവും ജപിക്കണം:- നീ അക്ഷിതം ആകുന്നു. നീ 
സ്വരൂപത്തിനു നാശമില്ലാത്തതാകുന്നു. നീ പ്രാണനും സൂക്ഷ്മ 
തത്ത്വവുമാകുന്നു. ഈ അര്‍ത്ഥത്തില്‍ താഴെപ്പറയുന്ന രണ്ട്‌ 
ക്കുകള്‍ ഉണ്ട്‌. 

ആദിത്‌ പ്രത്നസ്യ രേതസഃ പശ്യന്തി 

വാസരം പരോ യദിധ്യതേദിവി 

പ്രത്നമായ ജഗദ്ബീജത്തിന്റെ പകല്‍പോലെയുള്ള ജ്യോതി 
സ്സിനെ ബ്രഹ്മവിത്തുകള്‍ എല്ലായിടത്തും കാണുന്നു. ആ 


ജ്യോതിസ്സ്‌ പരമായി ദ്യോതനമുള്ള പരബ്രഹ്മത്തില്‍ പ്രകാശി 
ക്കുന്നു. 


K 


ഉദ്വയം തമസസ്പരിജ്യോതിഃ പശ്യന്തഉ 
ത്തരം സ്വഃ പശ്യന്ത ഉത്തരം ദേവം 
ദേവത്രാ സൂര്യമഗന്മ ജ്യോതിരുത്തമ 
മിതി ജ്യോതിരുത്തമമിതി. 
അജ്ഞാനലക്ഷണമായ തമസ്സിനപ്പുറം, ആദിത്യനില്‍ 
സ്ഥിതിചെയ്യുന്ന, ജ്യോതിസ്സിനെ കണ്ടുകൊണ്ട്‌ മറ്റു ജ്യോതി 
സ്സുകളെ ഉപേക്ഷിച്ച്‌ ഉല്‍കൃഷ്ടുതരമായ നമ്മുടെ ഹൃദയത്തി 
ലുള്ള ജ്യോതിസ്സിനെ കണ്ടുകൊണ്ട്‌ എല്ലാ ദേവന്മാരിലും 


ദേവനും ജ്യോതിസ്സുകളില്‍ വച്ചുത്തമനുമായ സൂര്യനെ നാം 
പ്രാപിച്ചിരിക്കുന്നു. 


പതിനെട്ടാം ഖണ്ഡം 


മനോ ബ്രഹ്മത്യുപാസീതെ ത്യധ്യാത്മം 

അഥാനി ദൈവത മാകാശോ ബ്രഹ്മേതി 

ഉഭയമാദിഷ്ടും ഭവത്യധ്യാത്മം ചാധി ദൈവമതം 

മനസ്സ്‌ ബ്രഹ്മമാകുന്നു. എന്നു കരുതി ഉപാസിക്കണം. ആത്മ 
വിഷയകമായ ദര്‍ശനം, ദേവതാവിഷയമായ ദര്‍ശനം, പറയാന്‍ 
പോകുന്നു. ആകാശം ബ്രഹ്മമാകുന്നു എന്നു വിചാരിച്ച്‌ ഉപാ 
സിക്കണം. ഇപ്രകാരം അധ്യാത്മവും അധിദൈവതവും രണ്ടും 
ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. 

തദേത ച്ചതുഷ്പാദ്‌ ബ്രഹ്മ, വാക്‌, 

പാദഃ പ്രാണഃ പാദശ്ചക്ഷുഃ പാദഃ 

ശ്രോത്രം പാദ ഇത്യധ്യാത്മം അഥാധി 

ദൈവതം:- അഗ്നിഃ പാദോ വായുഃ പാ 

ദ, ആദിത്യഃ പാദോ ദിശഃ പാദ ഇത്യു 

ഭയമേവാ 7 {ദിഷ്ടം ഭവത്യ ധ്യാത്മം ചൈ 

വാധി ദൈവതം ച. 

അങ്ങിനെയുള്ള ഈ ബ്രഹ്മം നാലുപാദങ്ങളോടുകൂടിയതാ 
കുന്നു. ഈ പാദം വാക്കാവുന്നു. ഒരു പാദം പ്രാണനാകുന്നു. 
ഒരു പാദം ചക്ഷുസ്സാകുന്നു. ഒരു പാദം ശ്രോത്രമാകുന്നു. ഇനി 
അധിദൈവതം പറയാന്‍ പോകുന്നു. ഒരു പാദം അഗ്നിയാകു 
ന്നു. ഒരു പാദം വായുവാകുന്നു. ഒരു പാദം ആദിത്യനാകുന്നു. 
ഒരു പാദം ദിക്കുകളാകുന്നു. ഇങ്ങിനെ അധ്യാത്മവും അധി 
ദൈവതവും രണ്ടു വിധത്തിലും ചതുഷ്പാത്തായ ബ്രഹ്മത്തേ 
ഉപദേശിക്കുന്നു. 

വാഗേവ ബ്രഹ്മണ ശ്ചതുര്‍ത്ഥ പാദ 

സോ 2ഗ്നിനാ ജ്യോതിഷാ ഭാതി ച 

തവനി ച ഭാതി ച തപതിച കീ 

ര്‍ത്ത്യാ യശസാ ബ്രഹ്മവര്‍ച്ചസേ നയ 

ഏവം വേദ. 


മനസ്സാകുന്ന ബ്രഹ്മത്തിന്റെ നാലാമത്തെ പാദം വാക്കുത 
ന്നെയാകുന്നു. ആ പാദം അഗ്നിയാകുന്ന ജ്യോതിസ്സുകൊണ്ട്‌ 


P 


ന ന 


പ്രകാശിക്കുകയും താപത്തെ ഉണ്ടാക്കുകയും ചെയുന്നു. ഇപ്ര 
കാരം ആര്‍ അറിയുന്നുവോ അവന്‍ കീര്‍ത്തികൊണ്ടും യശ 
സ്സുകൊണ്ടും (്രഹ്മവര്‍ച്ചസം കൊണ്ടും ദീപിക്കയും തപിക്കു 
കയും ചെയ്യുന്നു. 

പ്രാണ ഏവ ബ്രഹ്മണശ്ചതുര്‍ത്ഥഃ പാദഃ 

സവായുനാ ജ്യോതി ഭാതിച തപതിച, 

ഭാതിച, തപതിച കീര്‍ത്ത്യാ യശസാ 

ബ്രഹ്മ വര്‍ച്ച സന യ ഏവം വേദ 

മനസ്സാകുന്ന ബ്രഹ്മത്തിന്റെ നാലു പാദങ്ങളില്‍ ഒന്ന്‌ പ്രാണ 
നാകുന്നു. ആ വാദം വായുവാകുന്ന ജ്യോതിസ്സുകൊണ്ട്‌ ദീപി 
ക്കയും തപിക്കയും ചെയ്യുന്നു. ഇപ്രകാരം ആരു അറിയു 
ന്നുവോ അവന്‍ കീര്‍ത്തികൊണ്ടും, യശസ്സുകൊണ്ടും ബ്രഹ്മ 
വര്‍ച്ചസംകൊണ്ടും, ദീപിക്കുകയും തപിക്കുകയും ചെയ്യുന്നു. 

ചക്ഷുരേവ ബ്രഹ്മണശ്ചതുര്‍ത്ഥഃ പാദഃ 

സ ആദിത്യേന ജ്യോതിഷാ ഭാതിച 

തപതി ച; ഭാതി ച തപതി ച 

കീര്‍ത്ത്യാ യശസാ ബ്രഹ്മവര്‍ച്ചസേനയ 

ഏവം വേദ. 

ബ്രഹ്മത്തിന്റെ നാലുപാദങ്ങളില്‍ ഒന്ന്‌ ചക്ഷുസ്സാകുന്നു. ആ 
പാദം ആദിത്യനാകുന്ന ജ്യോതിസ്സുകൊണ്ട്‌ ദീപിക്കയും തപി 
ക്കയും ചെയ്യുന്നു. 

ശ്രോത്രമേവ ബ്രഹ്മണശ്ചതുര്‍ത്ഥഃ പാദഃ, സദി 

ഗ്ദിര്‍ ജ്യോ തിഷാ ഭാതി ച തപതി ച; ഭാതി 

ച പതപി ച കീര്‍ത്ത്യായശസ്സാ (ബഹ്മവര്‍ച്ച 

സേന യ ഏവം വേദ. 

മനസ്സാകുന്ന ബ്രഹ്മത്തിന്റെ നാലുപാദങ്ങളില്‍ ഒന്ന്‌ ശ്രോത്ര 
മാകുന്നു. ആ പാദം ദിക്കുകളാകുന്ന ജ്യോതിസ്സുകൊണ്ട്‌ ദീപി 
ക്കയും തപിക്കയും ചെയ്യുന്നു. ഇപ്രകാരം ആരു അറിയു 
ന്നുവോ അവന്‍ കീര്‍ത്തികൊണ്ടും യശസ്സുകൊണ്ടും (്രഹ്മ 
വര്‍ച്ചരസം കൊണ്ടും ദീപിക്കയും തപിക്കയും ചെയ്യുന്നു. 
വിദ്യാഫലം എല്ലായിടത്തും തുല്യമാകുന്നു. അദൃഷ്ടഫലം 
ബ്രഹ്മസംപത്തിയാണ്‌. 


പത്തൊന്‍പതാം ഖണ്ഡം 
ആദിത്യോ ബ്രഹ്മത്യാ ദേശഃ 
തസ്യോപ വ്യാഖ്യാനം 
അസ ദേവേ ദ മഗ്ര അസീത്‌; തത്‌ സദാസീത്‌; 
തത്‌ സമഭവത്‌; തദാണ്ഡം നിര വര്‍ത്തത; 
തത്‌ സംവല്‍ സരസ്യ മാത്രാമശയത; തന്നി 
രഭിദ്യത; ത ആണ്ഡക പാലേ രജതം 


ച സുവര്‍ണ്ണം ചാഭവതാം. 


ആദിത്യന്‍ ബ്രഹ്മമാകുന്നു എന്ന്‌ ഉപദേശിക്കുന്നു. ആ Plog 
ത്യനെ ഉപവ്യാഖ്യാനം ചെയ്യുന്നു. ഈജഗത്തെല്ലാം ഉല്‍പ 
ത്തിക്കു മുന്‍പ്‌ അസത്തുപോലെ തന്നെ ആയിരുന്നു. അത്‌ 
സത്തായിത്തീര്‍ന്നു. അതു സംഭവിച്ചു. അത്‌ അണ്ഡമായി 
ത്തീര്‍ന്നു. ആ അണ്ഡം ഒരു സംവത്സരത്തോളമുള്ള കാലം 
കിടന്നു. പൊട്ടി മുട്ടത്തോടുകള്‍ രജതവും സുവര്‍ണ്ണവുമായി 
തീര്‍ന്നു. 


തദ്യദ്ര ജതം സേയം പൃഥിവി, യത്‌ സുവര്‍ണ്ണം 
സാ ദഃ യജ്ഞരായു തേ പര്‍വതാഃ യദുല്ബം 
സ മേഘോ നീഹാരോ; യാ ധമന യസ്താ ന 


ദ്യോ; യദ്വാസ്തേയ മുദകം സ സമുദ്രഃ 


യാതൊരു കപാലം രജതമായിത്തീര്‍ന്നുവോ അത്‌ ഈ 
പൃഥിവിയാകുന്നു. യാതൊരു കപാലം സുവര്‍ണ്മായി 
ത്തീര്‍ന്നുവോ അത്‌ ദ്യോവാകുന്നു. ഗര്‍ഭത്തിന്റെ സ്ഥുലമായ 
ആവരണമേതോ അതു പര്‍വതങ്ങലായിത്തീര്‍ന്നു. ഉല്ബമെന്നു 
പറയുന്ന ഗര്‍ഭവേഷ്ടമേതോ അത്‌ മേഘങ്ങളോടുകുടിയ മത്താ 
യിത്തീര്‍ന്നു. ഗര്‍ഭത്തിന്റെ ദേഹത്തിലുള്ള ഞരമ്പുകള്‍ 
ഏതാണോ അവ നദികളായിത്തീര്‍ന്നു. ഗര്‍ഭത്തിന്റെ വസ്തി 
യിലുള്ള ജലം ഏതോ അത്‌ സമുദ്രമായിത്തീര്‍ന്നു. 


അഥ യത്‌ തദ ജായത സോ സാവാദിത്യ, 
സ്തം ജായമാനം ഘോഷാ ഉലുഖവോ 
നൂദതിഷ്ഠന്‍ സർവാണി ച ഭൂതാനി സര്‍വേച 
കാമാഃ, തസ്മാത്തസ്യോദയം പ്രതി പ്രത്യാ 
യനം പ്രതിഘോഷാ ഉലൂവോ 1ന്തത്തിഷ്ഠ 


ന്തി സർവാണി ഭൂതാനി സര്‍വേച കാമാഃ 


ആ അണ്ഡത്തില്‍ ഏതൊന്നാണോ ജനിച്ചത്‌ അത്‌ ആ ആദി 
തൃനാകുന്നു. ജനിക്കുന്ന അവന്റെ പിന്നാലെ വലിയ ശബ്ദ 
ത്തോടുകൂടിയ ഘോഷങ്ങളും എല്ലാ ഭൂതങ്ങളും എല്ലാ കാമ 
ങ്ങളും ഉത്ഥാനം ചെയ്തു. അതിനാല്‍ ആ ആദിത്യന്റെ ഉദയം 
നിമിത്തമായും അസ്മയം നിമിത്തമായും വീണ്ടും വീണ്ടു 
മുള്ള പ്രത്യാഗമനം നിമിത്തമായും ഉലൂലക്കളായ ഘോഷ 
ങ്ങളും എല്ലാ ഭൂതങ്ങലും എല്ലാ കാമങ്ങളും അന്തര്‍ദ്ധാനം 
ചെയ്യുന്നു. 

സ യ ഏതമേവം വിദ്വാനാദിത്യം ്രഹ്മേ 

ത്യുപാസ്തേ 2 ഭ്യാശോ ഹ യദേനം സാധവോ 

ഘോഷാ ആചഗച്ഛേയു രൂപചനി മ്രേഡേരന്‍ 


നിഗ്രേഡേരന്‍ 


ഇപ്രകാരം അറിഞ്ഞു ഈ ആദിത്യനെ ബ്രഹ്മമെന്നുവച്ച്‌ 
ആര്‍ ഉപാസിക്കുന്നുവോ, ഇവനെ നിര്‍ദ്ദോഷങ്ങളായ ഘോഷ 
ങ്ങള്‍ ആഗമിക്കയും സുഖിപ്പിക്കയും ചെയ്യും. ഇത്‌ ശീലം 


സംഭവിക്കും. 


2 


N 


GB 


നാലാമദ്ധ്യായം 
ഒന്നാം ഖണ്ഡം 


വായുവും പ്രാണനും സാക്ഷാല്‍ ബ്രഹ്മമെന്ന നിലയില്‍ 
ഉപാസ്യങ്ങലാണെന്ന്‌ വിധിക്കുന്നതിനായി ഉത്തരഗ്രന്ഥം ആരം 
ഭിക്കുന്നു. കഥാവിഷയഗ്രഹണം എളുപ്പമാക്കുന്നതിനും വിദ്യ 
നല്‍കുന്നതിനും ഗ്രഹിക്കുന്നതിനുമുള്ള വിധി കാണിക്കുന്നു. 
ശ്രദ്ധ, അന്നദാനം, അനുദ്ധതത്വം മുതലായവ കൂടി വിദ്യാപ്രാ 
പ്തിസാധനങ്ങളാണന്ന്‌ ഈ അദ്ധ്യായത്തില്‍ പറയുന്നു. 


ഓം ജാഗശ്രുതിര്‍ഹ പാത്രായണഃ ശ്രദ്ധാ ദേ 

യോ ബഹുദായീ ബഹുവാക്യ ആസ, സ, ഹ 

സര്‍വത ആവസ്ഥാന്‍ മാപയാം ചക്രേ, സ 

ര്‍വത ഏവ മേ്‌ത്ധൃന്തീതി 

ശ്രദ്ധയോടുകൂടി കൊടുക്കുന്നവനും, വളരെകൊടുക്കു 
ന്നവും വളരെ അന്നം പാകം ചെയ്ക എന്നത്‌ തന്റെ ഗൃഹ 
ത്തിലുളളവനുമായി പുത്രന്റെ പത്രനായ ജനശ്രുതന്റെ 
അപത്യം ഉണ്ടായിരുന്നു. പത്രായണനായ ജാനശ്രുതി എല്ലാ 
യിടത്തും വാസഭവനങ്ങളെ ഉണ്ടാക്കിച്ചു. എല്ലായിടത്തും 
എന്റെ അന്നം നല്കും എന്നയാള്‍ പറഞ്ഞു. 

അഥ ഹ ഹംസാ നിശായാമതി പേതുഃ 

തദ്ധൈവ ഹം സോ ഹംസമദഭ്യുവാദ 

ഹോ ഹോയി! ഭല്ലാക്ഷ! ജാനശ്രുതേഃ 

പനത്രായണസ്യ സമം ദിവാ ജ്യോതിരാ 

തതം, തന്മാ പ്രസാങ്ങ്ക്ഷീ സ്തത്ത്വാ 

മാ പ്രധാക്ഷീരിതി. 

അങ്ങിനെയിരിക്കുമ്പോള്‍ ഒരിക്കല്‍ രാത്രിയില്‍ ഹംസ 
ങ്ങള്‍ രാജാവിനു കാണത്തക്കവണ്ണം കടന്നുപോയി. 
അപ്പോള്‍ത്തന്നെ ആ കൂട്ടത്തില്‍ ഒരു ഹംസം മറ്റൊരു ഹംസ 
ത്തോട്‌ പറഞ്ഞു. അല്ലയോ ഭല്ലാക്ഷാ!, ഭല്ലാക്ഷാ!, പൌത്രായണ 
നായ ജാനശ്രുതിയുടെ ജ്യോതിസ്സ്‌, ദ്യോവിനോട്‌ തുല്യമായി 
വ്യാപ്തമായിരിക്കുന്നു. ആ ജ്യോതിസ്സിനെ പ്രസജ്ജിക്കരുത്‌. 
ആ ജ്യോതിസ്സ്‌ നിന്നെ ദഹിപ്പിക്കും. 

തമുഹ പരഃ പ്രത്യുവാചഃ കമ്വര ഏന 

മേതത്‌ സന്തം സ യുഗ്വാന മിവരൈ 

ക്വമാത്ഥേ തിയോനു കഥം സയുഗ്വാ രൈക്വ 

ഇതി. 

അങ്ങിനെ പറഞ്ഞ ഹംസത്തോട്‌ മറ്റേ ഹംസം മറുപടി 
പറഞ്ഞു: എടോ ഈ ജാഗശ്രുതിക്കു എന്തു മാഹാത്മ്യമുള്ളതി 
നാലാണ്‌ ശകടത്തോടുകൂടിയ രൈക്വനെ എന്നപോലെ നീ 
ഇങ്ങിനെ പറയുന്നത്‌. സായുഗ്വാവായ രൈക്വന്‍ എന്നു പറ 
യുന്നത്‌ എങ്ങിനെയുള്ളവനാണ്‌ എന്ന്‌ ആദ്യം പറഞ്ഞ ഹംസം 
ചോദിച്ചു. 

യഥാ കൃതായ വിജിതാ യാധരേയാഃ സംയ 


ന്ത്യേവ മേനം സര്‍വം തഭഭി സമേതി, യത്‌ 


K 


കിംച പ്രജാഃ സാധു കുർവന്തി, യസ്തദ്വേ 

ദയത്‌ സ വേദ സ മ യൈ തദുക്ത ഇതി. 

ഏതു പ്രകാരമാണോ ചൂതില്‍ നാല്‍ അക്കംകൊണ്ടു ജയി 
ച്ചവന്‌, അതിനുതാഴെയുള്ളത്രേത, ദ്വാപരം, കലി എന്നു 
പേരുള്ള മൂന്നും, രണ്ടും, ഒന്നും അക്കങ്ങള്‍ അന്തര്‍ഭവിക്കു 
ന്നത്‌ അപ്രകാരം പ്രജകള്‍ എന്തെല്ലാം സാധുവായിട്ടുള്ളതു 
ചെയ്യുന്നുവോ അതെല്ലാം ഈ രൈക്വനില്‍ അന്തര്‍ഭവിക്കുന്നു. 
ആ രൈക്വന്‍ എന്തിനെ അറിയുന്നുവോ, അതിനെ ആരു അറി 
യുന്നുവോ അവന്‍ ഇപ്രകാരം അറിയുന്നു. 

തദുഹ ജാനശ്രുതിഃ പത്രായണ ഉപ 

ശൂധ്രാവ; സ ഹ സംജി ഹാന ഏവ 

ക്ഷത്താര മുവാച:- അങ്ങ്‌ ഗാരേ ഹസ 

യുഗ്വാനമിവ രൈക്വ മാത്ഥേതി, യോനു 

കഥം സയുഗ്വാ രൈക്വ ഇതി. യഥാ കൃതാ 

യ വിജിതായാധരേയാഃ സംയന്ത്യേവമേ 

നം സര്‍വം ത ദഭി സമേതി യത്‌ കിം ച 

പ്രജാഃ സാധു കര്‍വന്തി; യസ്തദ്വേദ യത്‌ 

സ വേദ, സ മ യൈതദുക്ത ഇതി. 

ആ ഹംസങ്ങളുടെ വചനത്തെ പത്രായണനായ ജാന 
ശ്രുതി ഉപശ്രവിച്ചു. അവന്‍ ശയനത്തെ വിടുന്ന അവസരത 
തില്‍ത്തന്നെ ക്ഷത്താവിനോട്‌ പറഞ്ഞു. എടോ വത്സാ, സയു 
ശ്വാവായ രൈക്യനെപ്പോലെ പറയുന്നുവോ അല്ലങ്കില്‍ സയു 
ശ്വാവായ രൈക്വനോടു പറയുക എന്ന്‌ പറയുന്നു. സയുശ്വാ 
വായ രൈക്വന്‍ എന്നു പറയുന്ന ആള്‍ എങ്ങിനെയുള്ള വനാണ്‌? 
ക്ഷത്താവു ചോദിച്ചു. എപ്രകാരം കൃതമെന്നു പറയുന്ന ആയം 
കൊണ്ടു നേടിയവന്‍ താഴെയുള്ള ത്രേത, ദ്വാപരം കലി എന്നീ 
ആയങ്ങള്‍ അന്തര്‍ഭവിക്കുന്നതുപോലെ എപ്രകാരം, പ്രജകള്‍ 
എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം ഈ രൈക്വനെ അഭിസംഗ 
മിക്കുന്നു. അവന്‍ എന്തു അറിയുന്നുവോ, അതിനെ ആരാണോ 
മനസ്സിലാക്കുന്നത്‌ അവനും ഇപ്രകാരം പറയുന്നു. ജനശ്രുതി 
പറഞ്ഞു. 

സ ഹ ക്ഷത്താ 2 ന്വിഷ്യ, നാവിദമിതി പ്ര 

ത്യേയായ; തംഹോ വാച:- യത്രാരേ! 

ബ്രാഹ്മണസ്യാന്വേഷണാ ത ദേന മര്‍ച്ഛേതി. 

ആ ക്ഷത്താവ്‌ അന്വേഷിച്ചിട്ട്‌ ഞാന്‍ അറിഞ്ഞില്ല എന്നും 
പറഞ്ഞ്‌ തിരിച്ചുവന്നു. അവനോടു രാജാവ്‌ പറഞ്ഞു: എടോ 
ബ്രാഹ്മണന്റെ അന്വേഷണം എവിടെയാണോ അവിടെ 
രൈക്വനെ അന്വേഷിക്കൂ. 

സോ £ധസ്താച്ഛ കടസ്യ പാമാനം കഷമാണ 

മുപോ പവിവേശ, ന ഹാഭ്യുവാദഃ- ത്വം 

നു ഭഗവഃ സയുസ്വാരൈക്വ ഇതി അഹം 

ഹ്യരാഃ3 ഇതി ഹ പ്രതി ജജേഞ, സഹ 


ക്ഷത്താ 2 വിദമിതി പ്രത്യേയായ 


1 


N 


അവന്‍ ശകടത്തിന്റെ അടിയില്‍ പാമാവിനെ ചൊറിഞ്ഞു 
കൊണ്ടിരിക്കുന്ന ഒരുവന്റെ അടുക്കല്‍ ചെന്നിരുന്നു. ആ രൈക്വ 
നോട്‌ പറഞ്ഞു. ഭഗവാനേ, സ്വയുശ്വാവായ രൈക്വന്‍ 
അങ്ങാണോ ഞാന്‍ തന്നെയാണ്‌ എന്ന്‌ രൈക്വന്‍ പറഞ്ഞു. ആ 
ക്ഷത്താവ്‌ ഞാന്‍ രൈക്വനെ അറിഞ്ഞു എന്നു പറഞ്ഞു പ്രത്യാ 
ഗമിച്ചു. 


രണ്ടാം ഖണ്ഡം 


തദുഹ ജാനശ്രുതിഃ പത്രായണഃ ഷട്‌ 

ശതാനി ഗവാം, നിഷ്ക, മശ്വതരീരഥം 

ത ദാ ദായ പ്രതിചക്രമേ 

പൌത്രായണനായ ജാനശ്രുതി അറുനൂറു പശുക്കളേ കഴു 
ത്തിലിടുന്ന ഹാരത്തേയും, പെണ്‍കോവര്‍ കഴുതകള്‍ വലി 
ക്കുന്ന ഒരു രഥത്തേയും, എടുത്തുകൊണ്ട്‌ രൈക്വന്റെ അടു 
ക്കലേക്കു ചെന്നു. 

തം ഹാഭ്യുവാദ:- രൈക്വേമാനിഷട്‌ 

ശതാനി ഗവാ, മയം നിഷ്‌കോയ മശ്വ 

തരീരഥോ £നുമ ഏതാം ഭഗവോ ദേ 

വതാം ശാധി, യാം ദേവതാ മുപാസ്സ ഇതി. 

രൈക്വനോടു പറഞ്ഞു: അല്ലയോ രൈക്വ ഇതാ അറുനൂറു 
പശുക്കള്‍; ഇതാ കണ്ഡഹാരം, ഇതാ അശ്വങ്ങളെ പൂട്ടിയ രഥം. 
അല്ലയോ, ഭഗവാനേ അങ്ങ്‌ ഏത്‌ ദേവതയേ ഉപാസിക്കുന്നുവോ 
ഈ ദേവതയെ എനിക്ക്‌ പറഞ്ഞുതരൂ. 

തമുഹ പരഃ പ്രത്യുവാചാഹ ഹരേത്വാ 

ശൂദ്ര, തവൈവ സഹ ഗോഭിരസ്ത്വിതി; 

തദുഹ പുനരേവ ജാനശ്രുതിഃ പാത്രാ 

യണഃ സഹസ്രം ഗവാം, നിഷ്ക, മശ്വതരി 

രഥം, ദുഹിതരം, തദാദായ പ്രതിച്രകമേ 

ജാനശ്രതിയോട്‌ രൈക്വന്‍ ഉത്തരം പറഞ്ഞു. എടാ ശൂദ്ര 
ഹാരത്തോടുകൂടിയ ശകിടി പശുക്കളോടുകൂടെ നിനക്കുതന്നെ 
ഇരിക്കട്ടെ. അതിനുശേഷം വീണ്ടും പത്രായണനായ ജാന 
ശ്രുതി ആയിരം പശുക്കളേയും കണ്ഠഹാരത്തേയും അശ്വത 
രീരഥത്തേയും തന്റെ പുത്രിയേയും കൂട്ടി, അധനവുമായി 
രൈക്യന്റെ അടുക്കലേക്കു ചെന്നു. 

0 

തം ഹാഭ്യുവാദ:- രൈക്വേദം സഹസ്രം 

ഗവാ, മയം നിഷ്കോ [യമ ശ്വതരീരഥ, 

ഇയം, ജായാ 72യം ഗ്രാമോ യസ്മിന്നാസ്സേ₹ 

ന്വേവമാ ഭഗവഃ ശാധീതി 

രൈക്വനോട്‌ പറഞ്ഞു അല്ലയോ രൈക്വാ, ഇതാ ആയിരം 
പശുക്കള്‍, ഇതാ കണ്ഠഹാരം, ഇതാ അശ്വതരീരഥം, ഇതാ 


അങ്ങേക്കു ഭാര്യ, ഇതാ അങ്ങ്‌ ഇരിക്കുന്ന ഗ്രാമം. അല്ലയോ 
ഭഗവാനേ, എന്നെ അനുശാസിക്കണേ. 


K 


തസ്യാ ഹ മുഖ മുപോദ്‌ ഗൃഹ്ണന്നു വാച:- 

ആജഹാരേമാഃ ശൂദ്രാ നേ നൈവ മുഖേനാ 

2 7 ലാപയിഷ്യഥാ ഇതി തേ ഹൈതേരൈ 

ക്വ പര്‍ണ്ണാ നാമ മഹാവൃഷേഷു യ്ര്രാസ്മാ 

ഉവാസ തസ്മൈ ഹോവാച 

ആ രാജപുത്രിയെതന്നെ, വിദ്യാദാനത്തിനുള്ള ദ്വാരമെന്ന്‌ 
അറിഞ്ഞുകൊണ്ട്‌ രൈക്വന്‍ പറഞ്ഞു. അല്ലയോ ശൂദ്രാ, ഈ 
പശുക്കളേയും മറ്റും നീ കൊണ്ടുവന്നല്ലോ നന്നായി. ഈ മുഖം 
കൊണ്ടുതന്നെ എന്നെക്കൊണ്ടു നീ പറയിക്കുന്നു. അങ്ങിനെ 
യുള്ള ഈ ഗ്രാമങ്ങള്‍, മഹാവൃക്ഷങ്ങള്‍ എന്നു പറയുന്ന ദേശ 
ങ്ങള്‍ രൈക്വവര്‍ണ്ണങ്ങള്‍ എന്നു പ്രസിദ്ധങ്ങളാകുന്നു. ആ ഗ്രാമ 
ങ്ങളില്‍ രൈക്വന്‍ വസിച്ചിരുന്നു. ആ ഗ്രാമങ്ങള്‍ രൈക്വന്‌ 
രാജാവു കൊടുത്ത താണ്‌. ഇങ്ങനെ ധനം കൊടുത്ത രാജാവിന്‌ 
രൈക്വന്‍ വിദ്യയെ പറഞ്ഞുകൊടുത്തു. 


മൂന്നാം ഖണ്ഡം 


വായുര്‍വാവ സംവര്‍ഗ്ഗഃ യദാ വാ അഗ്നിരുദ്വായതി 

വായുമേവാ പതി; യദാ സൂര്‍യ്യോ £സ്തമേതി, 

വായുമേവാ പ്യേതി; യദാ ചന്ദ്രോ 7 സ്തമേതി, 

വായുമേവാ പതി 

ബാഹ്യമായ വായു സംഗ്രഹണസ്വഭാവമുള്ളതാകുന്നു. 
അഗ്നി എപ്പോള്‍ ഉദ്വാസത്തെ പ്രാപിക്കുന്നുവോ അപ്പോള്‍ വായു 
വിന്റെ സ്വഭാവം പ്രാപിക്കുന്നു. സൂര്യന്‍ എപ്പോള്‍ അസ്തമി 
ക്കുന്നുവോ അപ്പോള്‍ വായുവില്‍തന്നെ ലയിക്കുന്നു. ചന്ദ്രന്‍ 
എപ്പോള്‍ അസ്തമിക്കുന്നുവോ അപ്പോള്‍ വായുവില്‍ത്തന്നെ 
ലയിക്കുന്നു. 

യദാ പ ഉച്ശൂഷ്യന്തി വായുമേവാപി 

യന്തി; വായൂര്‍ഹ്യേ വൈ താന്‍ സര്‍വാന്‍ 

സംപൃങ്ങ്ക്തേ ഇത്യാധിദൈവതം 

അപ്പുകള്‍ എപ്പോള്‍ വറ്റുന്നുവോ അപ്പോള്‍ വായു 
വില്‍ത്തന്നെ ലയിക്കുന്നു. വായു അഗ്നി മുതലായവയെ 


എല്ലാം സംഗ്രസിക്കുന്നു. ഇങ്ങനെ ദേവതകളിലുള്ള സംവര്‍ഗ്ഗ 
ദര്‍ശനം ഉണ്ടാകുന്നു. 


അഥാധ്യാത്മം:- പ്രാണോ വാവ സംവര്‍ഗ്ഗഃ 


സ യദാ സ്വപിതി പ്രാണമേവ വാഗപ്യേതി; 

പ്രാണം ചക്ഷുഃ പ്രാണം ശ്രോത്രം, പ്രാണം 

മനഃ, പ്രാണോ ഹ്യേവൈ താന്‍ സര്‍വാന്‍ 

സം വ്ൃങ്ങ്ക്ത ഇതി. 

ഇനി ആത്മവിഷയകമായ സംവര്‍ഗ്ഗദര്‍ശനം പറയുവാന്‍ 
പോകുന്നു. മുഖ്യപ്രാണന്‍ സംവര്‍ഗ്ഗമാകുന്നു. പുരുഷന്‍ 
എപ്പോള്‍ ഉറങ്ങുന്നുവോ അപ്പോള്‍ വാഗ്്ദ്രിയം പ്രാണനില്‍ 
ലയിക്കുന്നു. പ്രാണന്‍ വാഗാദികളെ എല്ലാം സംഗ്രസിക്കുന്നു. 


I 


——— 


തൌ വാ ഏത ദ്യ സംവര്‍ഗ്ഗയ വായു 

രേവ ദേവേഷു, പ്രാണഃ പ്രാണേഷ്ഠ. 

അങ്ങിനെയുള്ളവ ഇവ രണ്ടും തന്നെയാണ്‌. ജനഗുണമു 
ള്ളവ ദേവന്മാരില്‍ വായുതന്നെ, വാഗാദികളായ പ്രാണങ്ങളില്‍ 
മുഖ്യന്‍ പ്രാണനാകുന്നു. 

അഥ ഹ ശാനകം ച കാപേയ, മഭി 

പ്രതാരീണം ച കാക്ഷസേ നിം പരി 

വിഷ്യമാണാ ബ്രഹ്മചാരീ ബിഭിക്ഷേ; 

തസ്മാ ഉഹന ദദതും. 

ഇനി ഒരു ഐതിഹ്യമുള്ളതു പറയാം. പരിവേഷണം ചെയ്യ 
പ്പെടുന്നവരായ കപിഗോത്രജതനായ ശുനകപുത്രനോടും കക്ഷ 


സേനന്റെ അപത്യമായ അഭിപ്രതാരിയോടും ഒരു ബ്രഹ്മചാരി 
ഭിക്ഷ ചോദിച്ചു അവന്ന്‌ ഭിക്ഷ കൊടുത്തില്ല. 


സഹോവാച:- മഹാത്മ നശ്വ തുരോ ദേവ 


ഏകഃ കഃ സ ജഗാര ഭൂവനസ്യ ഗോപാഃ 
തം കാപേ യ നാഭി പശ്യന്തി മര്‍ത്ത്യാ അ 
ഭിപ്രതാരിന്‍ ബഹുധാ വസന്തം; യ 


സ്മൈ വാ ഏതദന്നം, തസ്മാ ഏ തന്നദത്തമിതി. 


ആ ബ്രഹ്മചാരി പറഞ്ഞു: നാലു മഹാത്മാക്കളെ ഭൂവന 
ത്തിന്റെ രക്ഷിതാവായ ആ പ്രജാപതിയാകുന്ന ഒരു ദേവന്‍ 
ഗ്രസിച്ചു. അല്ലയോ കാപേയാ, അഭിപ്രാതാരിന്‍, പല പ്രകാര 
ത്തില്‍ വസിക്കുന്ന ആ പ്രജാപതിയെ മര്‍ത്ത്യാന്മാര്‍ അറിയു 
ന്നില്ല. ഈ അന്നം ആര്‍ക്കായിട്ടുള്ളതാണോ അവന്‍ കൊടുക്കു 


ന്നില്ല. 
ബ്‌ 


തദുഹ ശനക3 കംപേയഃ പ്രതിമന്വാ 


നഃ പ്രത്യേയായ; ആത്മാദേവാനാം 


ജനിതാ പ്രജാനാം ഹിരണ്യദംഷ്ടാ 
ബഭസോ 2 നസുരിര്‍മ്മ ഹാന്തമസ്യമഹി 
മാനമാഹുഃ, അനദ്യമാനോ യദനന്നമ 
ത്തീതി വൈവയം ബ്രഹ്മചാരിന്നേദ. 


മുപാസ്മഹേ, ദത്താസ്‌മൈഭിക്ഷാമിതി 


ആ ബ്രഹ്മചാരിയുടെ വചനം ആലോചിച്ചുകൊണ്ട്‌ കാപേ 
യനായ ശൌനകന്‍ ബ്രഹ്മചാരിയുടെ അടുക്കല്‍ വന്നു പറഞ്ഞു: 
അവന്‍ സ്ഥാവരജംഗമങ്ങളുടെ ആത്മാവും അഗ്ന്യാദികളു 
ടേയും പ്രജകളുടേയും ജനയിതാവും, ഒരിക്കലും നശിക്കാത്ത 
ദംഷ്ടുകളോടു കൂടിയവനും, ഭക്ഷണശീലനും മേധാവി ആയി 
ട്ടുള്ളവനും ആകുന്നു. താന്‍ അന്യരാല്‍ ഭക്ഷിക്കപ്പെടാതെ 
അന്നമല്ലാത്ത അഗ്നിവാക്ക്‌ മുതലായതിനെ അഭിവദിക്കുന്നു 
എന്നുള്ളതിനാല്‍, അവന്റെ മഹിമാവിനെ മഹത്തെന്നു പറയു 
ന്നു. അല്ലയോ ബ്രഹ്മചാരില്‍ നാം മേല്‍പ്പറഞ്ഞ ലക്ഷ്യങ്ങളോടു 
കൂടിയ ബ്രഹ്മത്തെ എല്ലായിടത്തും ഉപാസിക്കുന്നു. ഈ ബ്രഹ്മ 
ചാരിക്ക്‌ ഭിക്ഷ കൊടുക്കൂ. 


K 


തസ്മാ ഉ ഹ ഭദുഃ തേവാ ഏതേ പ 
ഞ്ചാന്യേ, പഞ്ചാന്യേ, ദശസന്തസ്തത്‌ 
കൃതം ഭവതി, തസ്മാത്‌ സര്‍വാസു ദി 
ക്ഷ്വന്നമേവ ദശ കൃതം, സൈഷാ വി 
രാസന്നാദീ, തയേദം സര്‍വം ദൃഷ്ടം, സര്‍വ 
മസ്യേദം ദൃഷ്ടം ഭവത്യന്നാദോ ഭവതി 

യ ഏവം വേദയ ഏവം വേദ. 

ആ ബ്രഹ്മചാരിക്ക്‌ ഭൃത്യന്മാര്‍ ഭിക്ഷകൊടുത്തു. അങ്ങനെ 
യുള്ള ഈ അഞ്ച്‌ വേറെ, അഞ്ച്‌ വേറെ - ആകെ പത്തായിട്ട്‌ 
മുമ്പു പറഞ്ഞ കൃതമാവുന്നു. അതിനാല്‍ എല്ലാ ദിക്കുകളിലും 
കൃതമായ അശഗ്ധ്യാദി ദശകം അന്നമാകുന്നു. അങ്ങനെയുള്ള 
ഈ വിരാദ്‌ അന്നാദിനിയാകുന്നു. ആ വിരാട്ടിനാല്‍ ഈ ജഗ 
ത്തെല്ലാം കാണുന്നു. ഇപ്രകാരം ആരു അറിയുന്നോ, അവന്‍ 


ഈ ജഗത്തെല്ലാം ദൃഷ്ടമായിത്തീരുന്നു. അവന്‍ അന്നാദനായി 
തീരുന്നു. 


നാലാം ഖണ്ഡം 


സത്യ കാമോഹ ജാബാലോ, ജബാലാം 
മാതര മാമന്ത്രയാം ചക്രേ:- ബ്രഹ്മചര്യം 
ഭവതി, വിവത്സ്യാമി, കിം ഗോത്രോ ന്വ 
ഹമസ്മി? ഇതി. 
ജാബാലയുടെ പുത്രനായ സത്യകാമനെന്ന ഒരുവന്‍ തന്റെ 
മാതാവായ ജാബാലയോട്‌ യാത്ര പറഞ്ഞു. അല്ലയോ ഭവതി 


ഞാന്‍ ബ്രഹ്മചര്യം ആചരിക്കുവാന്‍ പോകുന്നു. ഞാന്‍ ഏതു 
ഗോത്രക്കാരനാണെന്നു പറഞ്ഞാലും. 


സാ ഹൈനമുവാച:- നാഹമേതദ്‌ വേദ 


താത, യദ്‌ ഗോത്രസ്ത്വമസി;ബഹ്വഹം 

പരിചരന്തി പരിചാരിണീ യാവനേ 

ത്വാമല ഭോ സാ £ഹമേ തന്നവേദയദ്‌ 

ഗോത്ര സ്ത്വമസി; ജബാലാ തു നാമാ ഹ 

മസ്മി, സത്യകാമോ നാമ ത്വമസി; സ 

സത്യ കാമ ഏവ ജാബാലോ ബ്രുവീഥാഃ 

ഇതി 

ആ ജബാല സത്യകാമനോട്‌ പറഞ്ഞു: എടോ, നീ ഏതു 
ഗോത്രക്കാരനാണന്നുള്ളത്‌ എനിക്കറിഞ്ഞു കൂടാ, ഞാന്‍ വളരെ 
പരിചരിച്ചു കൊണ്ട്‌ പരിണശിലയായിരുന്നു. യാവ്വന 
ത്തില്‍ത്തന്നെ നിന്നെ ലഭിച്ചു. അങ്ങനെയുള്ള എനിക്കു നീ 
ഏതു ഗോത്രത്തിലുള്ളവനാണെന്ന്‌ അറിയാന്‍ സാധ്യമില്ല. 
എന്നാല്‍ ഞാന്‍ ജബാല എന്നു പേരുള്ളവളാകുന്നു. നീ സത്യ 


കാമന്‍ എന്നു പേരുള്ളവനാകുന്നു. അങ്ങനെയുള്ള നീ ജബാ 
ലയുടെ പുത്രനായ സത്യകാമനാണന്നു ആചാര്യനോടു പറ 


P 


യണം. 


സ ഹ ഹാരിദ്രുമതം ഗൌതമമേത്യോവാച:- 
ബ്രഹ്മചര്യം ഭഗവതി വത്സ്യാമ്യുപേയം ഭവത 
ന്തമിതി. 

ആ സത്യകാമന്‍ ഹരിദ്രുവന്റെ പുത്രനായ ഗൌതമന്റെ അടു 
ത്തുചെന്നു പറഞ്ഞു: ഭഗവാനേ അങ്ങയുടെ അടുക്കല്‍ ബ്രഹ്മ 
ചര്യമായി വസിക്കണമെന്നു ഞാനാഗ്രഹിക്കുന്നു. ഭഗവാനെ 
ശിഷ്യനെന്നുള്ള നിലയില്‍ എനിക്ക്‌ ഉപഗമിക്കണം. 

തം ഹോ വാച:- കിം ഗോത്രാനു സ്യോമ്യാ 

സീതി; സ ഹോവാച:- നാ ഹമേതദ്‌ 

വേദ ഭോ യദ്‌ ഗോത്രോ {ഹ മസ്മി, അപൃ 

ച്ചം മാതരം, സാമാ പ്രത്യബ്രവീത്‌ - ബ്ര 

ഹ്വഹം ചരന്തീ പരിചാരിണീ യാവനേ 

ത്വാ മലഭേ; സാ £ഹമേ തന്ന വേദ യദ്‌ 

ഗോത്ര സ്ത്വമസി; ജൂബാല തു നാമാഹ 

മസ്മി, സത്യകാമോ നാമ ത്വമസീതി, സോ 

ഹം സത്യ കാമോ ജാബാലോ £സ്മിഭോഃ 

ഇതി. 

ആ സത്യകാമനോട്‌ ആചാര്യന്‍ ചോദിച്ചു:- അല്ലയോ സൌ 
മ്യാ, നീ ഏതു ഗോത്രക്കാരനാണ്‌? സത്യകാമന്‍ പറഞ്ഞു. ഞാന്‍ 
ഏതു ഗോത്രക്കാരനാണെന്ന്‌ എനിക്കറിഞ്ഞുകൂടാ. ഞാന്‍ അമ്മ 
യോടു ചോദിച്ചു. അമ്മ പറഞ്ഞു: ഞാന്‍ വളരെ പരിചരിച്ചു 
കൊണ്ട്‌ പരിചരണ ശീലയായിരുന്നു. യവനത്തില്‍ നിന്നെ ലഭി 
ച്ചു. അങ്ങനെയുള്ള ഞാന്‍ നീ ഏതു ഗോത്രക്കാരനാണെന്ന്‌ 
അറിയുകയില്ല. എന്നാല്‍ ഞാന്‍ ജാബാല എന്നു പേരുള്ളവ 
ളാണ്‌. നീ സത്യവാന്‍ എന്നു പേരുള്ളവനുമാകുന്നു. അല്ലയോ 
ഭഗവാന്‍, അങ്ങനെയുള്ള ഞാന്‍ ജാബാലയുടെ പുത്രനായ 
സത്യകാമനാകുന്നു. 

തം ഹോവാച:- നൈതദ ബ്രാഹ്മണോ വി 

വേക്തു മര്‍ഹതി, സമിധം സോമ്യാ ഹര, 

ഉപത്വാ നേഷ്യ, ന സത്യാദഗാഃ ഇതി. 

തമുപനീയ കൃശാനാ മ ബലാനം ചതുഃശ 

താ ഗാ നിരാകൃത്യോ വാ ചേമാഃ സോ 

മ്യാനു സംര്വരജേതി താ അഭിപ്രസ്ഥാപയ 

ന്നു വാചാ നാസഹസ്രേണാ 11 വര്‍ത്തേയേതി 

സ ഹ വര്‍ഷ ഗണം പ്രോവാസ, തായദാ 

സഹസ്രം സം പേദുഃ 

ആ സത്യകാമനോട്‌ ഗൌതമന്‍ പറഞ്ഞു: ഈ വചനത്തെ 
ബ്രാഹ്മണനല്ലാത്തവന്‍ പറയുവാന്‍ ന്യായമില്ല. അല്ലയോ 
സരമ്യാ, ചമതകൊണ്ടു വരൂ. നിന്നെ ഞാന്‍ ഉപനയിക്കാം. 
സത്യത്തില്‍ നിന്ന്‌ നീ തെറ്റിയിട്ടില്ല. അവനെ ഉപനയിച്ചിട്ട്‌ കൃശ 
ങ്ങളും അബലകളുമായ നാനൂറു പശുക്കളെ പശുക്കൂട്ടത്തില്‍ 
നിന്നു വേര്‍തിരിച്ചുനിര്‍ത്തിയിട്ട്‌ പറഞ്ഞു: അല്ലയോ സൌമ്യ ഈ 
ഗോക്കളെ അനുഗമിക്കുക. ആ ഗോക്കളെ കാട്ടിലേക്കു യാത്ര 


യാക്കികൊണ്ടു സത്യകാമന്‍ പറഞ്ഞു: ആയിരം തികയാതെ 
ഞാന്‍ തിരിച്ചു വരികയില്ല. ആ സത്യകാമന്‍ വളരെ വര്‍ഷങ്ങള്‍ 
കഴിയുന്നതുവരെ ഗുരു സന്നിധിയില്‍ വരാതെ കാട്ടില്‍ തന്നെ 
കഴിഞ്ഞു. അപ്പോള്‍ ആ പശുക്കള്‍ ആയിരമായിത്തീര്‍ന്നു. 


അഞ്ചാം ഖണ്ഡം 


അഥ ഹൈന മൃഷഭോ 1ഭ്യുവാദ സത്യകാ 

മ3 ഇതി, ഭഗവ ഇതിഹ പ്രതിശു 

ശ്രാവ; പ്രാപ്താഃ സോമ്യ, സഹ്ര്രം 

സ്മഃ പ്രാപയ ന ആചാര്യകുലം 

പിന്നെ സത്യകാമനെ ഒരു കാള വിളിച്ചു. സത്യകാമ ഭഗ 
വാനെ സത്യകാമന്‍ വിളി കേട്ടു. അല്ലയോ സൌമ്യാ, ഞങ്ങള്‍ 
ആയിരം എന്ന സംഖ്യ പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളെ ആചാര്യ 
കുലത്തില്‍ കൊണ്ടു ചെന്നു വിടു. 

ബ്രഹ്മണശ്ച തേ പാദം ബ്രവാണീതി; 

ബ്രവീതുമേ ഭഗവാനിതി, തസ്മൈഹോ 

വാച:- പ്രാചി ദിക്കലാ, പ്രതീചീ 

ദിക്കലാ, ദക്ഷിണാദിക്‌ കലോദീ 

ചീദിക്‌ കലാ, ഏഷവൈ സോമ, 

ചതുഷ്കലഃ പാദോ ബ്രഹ്മണഃ പ്രകാശവാന്‍ നാമ. 

നിനക്ക്‌ ബ്രഹ്മത്തിന്റെ നാലിലൊരു ഭാഗം പറഞ്ഞുതരട്ടേ. 
ആ ജുഷഭം തുടര്‍ന്നു ചോദിച്ചു. ഭഗവന്‍ എനിക്കു പറഞ്ഞു 
തന്നാലും സത്യകാമന്‍ പറഞ്ഞു. അവന്‍ പറഞ്ഞു: കിഴക്കേ 
ദിക്ക്‌ ബ്രഹ്മമെന്ന പാദത്തിന്റെ നാലിലൊന്നാകുന്നു. പടി 
ഞ്ഞാറെ ദിക്ക്‌ ഒരു കലയാകുന്നു. തെക്കേ ദിക്ക്‌ ഒരു കലയാ 
കുന്നു. വടക്കേ ദിക്ക്‌ ഒരു കലയാകുന്നു. അല്ലയോ സരമ്യാ, 
നാലു കലകളോടു കൂടിയ, ബ്രഹ്മത്തിന്റെ ഈ പാദം പ്രകാശ 
വാന്‍ എന്നു പേരുള്ളതാകുന്നു. 

സ യ ഏതദേവം വിദ്വാംശ്വതുഷ്കലം പാദം 

ബ്രഹ്മണഃ പ്രകാശവാനിത്യു പാസ്തേ, പ്ര 

കാശവാനസ്മിന്‍ ലോകേ ഭവതി, പ്രകാ 

ശവതോ ഹ ലോകാഞ്ജയതി, യ ഏത 

മേവം വിദ്വാശ്ചതുഷ്കലം പാദം ബ്രഹ്മണഃ 

പ്രകാശ വാനിത്യുപാസ്തേ 

ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്‌ ഈ നാലുകലകളോടു കൂടിയ 
ബ്രഹ്മത്തിന്റെ പാദം പ്രകാശവാന്‍ എന്ന ഗുണത്തോടുകൂടി 
ആര്‍ ഉപാസിക്കുന്നുവോ, അവന്‍ ഈ ലോകത്തില്‍ പ്രവിഖ്യാ 
തനായിത്തീരും. ഇപ്രകാരമറിഞ്ഞുകൊണ്ട്‌ നാലു കലകളോടു 
കൂടിയ ഈ ബ്രഹ്മത്തിന്റെ പാദത്തെ പ്രകാശവാന്‍ എന്നുവച്ച്‌ 


ആര്‍ ഉപാസിക്കുന്നുവോ, അവന്‍ പ്രകാശമുള്ള ലോകങ്ങള്‍ 


പ്രാപിക്കും. 


2 


ലെ പെ 


1! 


ആറാം ബണ്ഡം 


അഗ്നിഷ്ടേ പാദം വക്തേതി സ ഹ ശ്വോ 

ഭൂതേ ഗാ അ ഭിപ്രസ്ഥാവയാം ചകാര; 

താ യത്രാ ദിസായം ബഭൂവു സ്തത്രാഗാനി 

മുപസമാധായ ഗാ ഉപരുധ്യ സമീധമാനായ 

പശ്ചാദഗ്നേഃ പ്രാങ്ങുപോപവിവേശ. 

അഗ്നി നിനക്ക്‌ ബ്രഹ്മത്തിന്റെ ഒരു പാദം പറഞ്ഞുതരും 
എന്നു പറഞ്ഞ്‌ ജുഷഭം നിറുത്തി. സത്യകാമന്‍ പിറ്റേ ദിവസം 
പശുക്കളെകൊണ്ട്‌ ആചാര്യകുലത്തിലേക്കു തിരിച്ചു. ആ പശു 
ക്കള്‍ സന്ധ്യയായപ്പോള്‍ ഏതു ദേശത്തു ചെന്നുവോ, അവിടെ 
തീ കൂട്ടി, പശുക്കളെ എല്ലാം തടുത്തു നിര്‍ത്തി, സമിദാധനം 
ചെയ്ത്‌ അഗ്നിയുടെ പിറകില്‍ കിഴക്കോട്ടു മുഖമായി ഇരുന്നു. 

തമഗ്നി രഭ്യുവാദ സത്യകാമദ ഇതി 

ഭഗവ ഇതി ഹ പ്രതി ശുശ്രാവ 

സത്യകാമനോട്‌ അഗ്നി സത്യകാമാ എന്നു വിളിച്ചു. ഭഗ 
വാനേ സത്യകാമന്‍ വിളികേട്ടു. 

ബ്രഹ്മണഃ സോമ്യ, തേ പാദം ്രവാണീതി; 

ബ്രവീതുമേ ഭഗവാനിതി, തസ്മൈ ഹോവാ 

ച:-പൃഥിവീ കലാന്തരീക്ഷം കലാ, ദ്യഃ 

കലാ സമുദ്ര കലാ, ഏഷ വൈ സോമ, 

ചതുഷ്കലഃ പാദോ ബ്രഹ്മണോ £ന്തവാന്‍ നാമ-3 

അല്ലയോ സരമ്യാ, നിനക്ക്‌ ബ്രഹ്മത്തിന്റെ പാദത്തെ ഞാന്‍ 
പറഞ്ഞുതരട്ടെ അഗ്നി പറഞ്ഞു. ഭഗവന്‍ എനിക്കു പറഞ്ഞുത 
ന്നാലും എന്ന്‌ സത്യകാമന്‍ ഉത്തരം പറഞ്ഞു. അവന്‍ അഗ്നിപ 
റഞ്ഞുകൊടുത്തു. പൃഥിവി ഒരു കലയാകുന്നു. അന്തരീക്ഷം 
ഒരു കലയാകുന്നു. ദ്യോവ്‌ ഒരു കലയാകുന്നു. സമുദ്രം ഒരു 
കലയാകുന്നു. അല്ലയോ സരമ്യാ, നാലു കലകളോടുകുടിയ 
ബ്രഹ്മത്തിന്റെ ഈ പാദം അനന്തവാന്‍ എന്നു പേരുള്ളതാ 
കുന്നു. 

സ യ ഏതമേവം വിദ്വാംശ്ചതുഷ്കലം പാദം 

ബ്രഹ്മണോ [1 നന്തവാനിത്യുപാസ്തേ 2 നന്ത 

വാനസ്മിന്‍ ലോകേ ഭവത്യ നന്തവതോ 

ഹലോ കാന്‍ ജയതിയ ഏതമേവം 

വിദ്വാംശ്വതുഷ്കലം പാദം ബ്രഹ്മണോ 

൧ നന്തവാനിത്യുപാസ്തേ. 

ഇപ്രകാരം അറിഞ്ഞ്‌ നാലുകലകളോടു കൂടിയ ഈ ബ്രഹ്മ 
പാദത്തിന്റെ അനന്തത്വം എന്ന ഗുമത്തോടുകൂടിയതായി ആര്‍ 
ഉപാസിക്കുന്നുവോ അവന്‍ ഈ ലോകത്തില്‍ സന്താനവിച്ചേ 
ദമില്ലാത്തവനായിത്തീരും. ഇപ്രകാരമറിഞ്ഞുകൊണ്ട്‌ നാലുക 


ലകളോടുകൂടിയ ഈ ബ്രഹ്മത്തിന്റെ പാദം അനന്തവാന്‍ എന്നു 
ചിന്തിച്ച്‌ ആരു ഉപാസിക്കുന്നുവോ അവന്‍ ക്ഷയമില്ലാത്ത 


ലോകങ്ങള്‍ പ്രാപിക്കും. 


K 


ഏഴാം ഖണ്ഡം 


ഹംസസ്തേ പാദം വക്തേതി സ ഹ ശ്വേഭൂ 

തേ ഗാ അഭിപ്രസ്ഥാപയാം ചകാര; താ 

യത്രാദി സായം ബഭൂവ്യ, സ്തത്രാഗ്നി മുപ സ 

മാധായഗാ ഉപരുധ്യ സമിധമാധായ പ 

ശ്ചാദഗ്നേഃ പ്രാങ്ങുപോപ വിവേശ 

ഹംസം നിനക്ക്‌ ഒരു പാദത്തെ പറഞ്ഞുതരും. എന്നു 
പറഞ്ഞു അഗ്നി വിരമിച്ചു. അവന്‍ പിറ്റേ ദിവസമായപ്പോള്‍ പശു 
ക്കളെ യാത്രയാക്കി. ആ പശുക്കള്‍ സന്ധ്യയായപ്പോള്‍ ഏതു 
സ്ഥലത്തായോ അവിടെ തീ കൂട്ടി പശുക്കളെ തടുത്തു നിര്‍ത്തി. 
സമിദാധാനം ചെയ്ത്‌ അഗ്നിയുടെ പടിഞ്ഞാറുവശം കിഴക്കോട്ട്‌ 
മുഖമായി അടുക്കല്‍ ഇരുന്നു. 

തം ഹംസ ഉപനിപത്യാഭ്യുവാദ:- സത്യ 

കാമ3 ഇതി ഭഗവ ഇതി ഹ പ്രതി 

ശൂശ്രാവ. 

ഹംസം അടുക്കല്‍ വന്ന്‌ അവനെ വിളിച്ചു: സത്യകാമാ 
എന്നു വിളിച്ചു. ഭഗവാനേ സത്യകാമന്‍ വിളികേട്ടു. 

ബ്രഹ്മണഃ സോമ്യ! തേ പാദം ബ്രവാണീ 

തി; ബ്രവീതുമേ ഭഗവാനിതി; തസ്മൈ 

ഹോവാച:- അഗ്നിഃ കലാ, സൂര്‍യ്യഃ കലാ 

ചന്ദ്ര കലാ വിദ്യുത്കലാ; ഏഷ വൈ 

സോമ്യ, ചതുഷ്കലഃ പാദോ ബ്രഹ്മണോ 

ജ്യോതിഷ്മാന്‍ നാമ. 

അല്ലയോ സനമ്യാ, നിനക്കു ബ്രഹ്മത്തിന്റെ പാദത്തെ ഞാന്‍ 
പറഞ്ഞു തരട്ടെ. എന്നു ഹംസം ചോദിച്ചു. ഭഗവാന്‍ എനിക്കു 
പറഞ്ഞു തന്നാലും എന്നു സത്യകാമന്‍ ഉത്തരം പറഞ്ഞു. 
അവനു ഹംസം പറഞ്ഞു കൊടുത്തു. അഗ്നി ഒരു കലയാകു 
ന്നു. സൂര്യന്‍ ഒരു കലയാകുന്നു. ചന്ദ്രന്‍ ഒരു കലയാകുന്നു. 
വിദ്യുത്ത്‌ ഒരു കലയാകുന്നു. സരമ്യാ, ഈ നാലുകലകളോടു 
കൂടിയ ബ്രഹ്മത്തിന്റെ പാദം ജ്യോതിഷ്മാന്‍ എന്നു പേരുള്ള 
താകുന്നു. 

സ യ ഏവം വിദ്വാംശ്ചതുഷ്കലം പാദം 

ബ്രഹ്മണോ ജ്യോതിഷ്മാനിത്യുപാസ്തേ 

ജ്യോതിഷ്മാനസ്മിന്‍ ലോകേ ഭവതി 

ജ്യോതിഷ്മതോ ഹ ലോകാന്‍ ജയതി യ 

ഏതമേവം വിദ്വാംശ്ചതുഷ്കലം പാദം 

ബ്രഹ്മണോ ജ്യോതിഷ്മാനിത്യുപാസ്തേ 

ഇങ്ങിനെ അറിഞ്ഞ്‌ ഈ നാലുകലകളോടു കൂടിയ ബ്രഹ്മ 
ത്തിന്റെ പാദം ജ്യോതിഷ്മാന്‍ എന്നുവച്ച്‌ ആര്‍ ഉപാസിക്കു 
ന്നുവോ അവന്‍ ഈ ലോകത്തില്‍ ദീപ്തിയുളളവനായിത്തീ 
രും. ഇത്‌ അറിഞ്ഞ്‌ ഈ നാലു കലകളെ ജ്യോതിഷ്മാന്‍ എന്നു 
വച്ച്‌ ആരുപാസിക്കുന്നുവോ അവന്‍ ജ്യോതിസ്സുള്ള ലോക 


P 


ങ്ങള്‍ പ്രാപിക്കും. 


I 


എട്ടാം ഖണ്ഡം 


മദ്‌ ഗുഷ്ടേ പാദം വക്തേതി; സഹ 

ശ്വോഭൂതേ ഗാ അഭിപ്രസ്ഥാപയാം 

ചകാര, താ യ്രതാഭി സായം ബഭൂവു 

സ്ത്രതാഗ്നി മുപസമാധായ ഗാ ഉപരുധ്യാ; 

സമിധമാധായ, പശ്ചാദഗ്നേഃ പ്രാങ്ങു 

പോപവിവേശ. 

കാരണം നിനക്ക്‌ ബ്രഹ്മത്തിന്റെ ഒരു പാദത്തെ പറഞ്ഞു 
തരും എന്നു പറഞ്ഞുകൊണ്ട്‌ ഹംസം വിരമിച്ചു. അവന്‍ 
പിറ്റേന്നു പശുക്കളുമായി നടന്നു. ആ പശുക്കള്‍ സന്ധ്യയായ 
പ്പോള്‍ എവിടയോ അവിടെ തീ കൂട്ടി പശുക്കളെ തടുത്ത്‌ ഒരു 
മിച്ചാക്കി. സമിദാധാനം ചെയ്ത്‌ അഗ്നിയുടെ പടിഞ്ഞാറുഭാ 
ഗത്ത്‌ കിഴക്കോട്ടുമുഖമായി ഇരുന്നു. 

തം മദ്‌ ഗുരു പനിപത്യാഭ്യുവാദ സത്യ 

കാമദ ഇതി ഭഗവ ഇതി. 

നീര്‍ക്കോഴി (കാരണം) അടുക്കല്‍ വന്ന്‌ സത്യകാമനോടായി 
“സത്യകാമാഠാ” എന്നു വിളിച്ചു. “ഭഗവാനേ” എന്ന്‌ അവന്‍ വിളി 
കേട്ടു. 

ബ്രഹ്മണഃ സോമ്യ, തേ പാദം ബ്രവാ 

ണീതി, ബ്രവീതുമേ ഭഗവനിതി, തസ്മൈ 

ഹോവാചം- പ്രാണഃ കലാ ചശ്രുഃ കലാ, 
ശ്രോത്രം കലാ മനഃ കലാ, ഏഷ വൈ 
സോമ്യ ചതുഷ്കലഃ പാദോ ബ്രഹ്മണ 

ആയ തനവാന്‍ നാമ. 

അല്ലയോ സോമ്യ നിനക്കു ഞാന്‍ ബ്രഹ്മത്തിന്റെ ഒരു പാദം 
പറഞ്ഞുതരട്ടേയോ കാരണം ചോദിച്ചു. ഭഗവാന്‍ എനിക്കു പറ 
ഞ്ഞുതന്നാലും. സത്യകാമന്‍ ഉത്തരം പറഞ്ഞു. അവനോടു 
കാരണം പറഞ്ഞു. പ്രാണന്‍ ഒരു കലയാകുന്നു. ചക്ഷുസ്സ്‌ ഒരു 
കലയാകുന്നു. ശ്രോത്രം ഒരു കലയാകുന്നു. മനസ്സ്‌ ഒരു കല 
യാകുന്നു. അല്ലയോ സോമ്യാ, നാലു കലഖളോടുകൂടിയ ഈ 
ബ്രഹ്മത്തിന്റെ പാദം ആയ തനവാന്‍ എന്നു പേരുള്ള താകുന്നു. 

സ യ ഏതമേവം വിദ്വാംശ്ചതുഷ്കലം പാദം 

ബ്രഹ്മണ ആയ തനവാനി ത്യുപാസ്തേ ആയ 

തനവാനസ്മിന്‍ ലോകേ ഭവതി; ആയ 

തനവതോ ഹലോകാന്‍ ജയതി, യ ഏത 

മേവം വദ്വാം ശ്വതുഷ്കലം പാദം ബ്രഹ്മ 

ണ ആയ തന വാനിത്യുപാസ്തേ. 

ഇങ്ങിനെ മനസ്സിലാക്കി നാലു കലകളോടുകൂടിയ ഈ 
ബ്രഹ്മപാദം ആയ തനവാന്‍ എന്നുവച്ച്‌ ആര്‍ ഉപാസിക്കുന്നുവോ 
അവന്‍ ഈ ലോകത്തില്‍ ആയതനമുള്ളവനായിത്തീരുന്നു. 
ഇപ്രകാരമറിഞ്ഞ്‌ നാലുകലകളോടുകൂടിയ ഈ ബ്രഹ്മത്തിന്റെ 
പാദത്തെ ആയതനവാന്‍ എന്നുവച്ച്‌ ആര്‍ ഉപാസിക്കുന്നുവോ 
അവന്‍ ധാരാളം ഇടമുള്ള ലോകങ്ങളെ പ്രാപിക്കുന്നു. 


K 


പ്രാവഹാ ££ചാര്‍യ്യകുലം തമാചാര്‍യ്യോ 2 ഭ്യുവാ 


ഒന്‍പതാം ഖണ്ഡം 


ദ; സത്യകാമാ3 ഇതി ഭഗവ ഇതിഹ 

പ്രതിശുഗ്രാവ 

സത്യകാമന്‍ ബ്രഹ്മവിജ്ഞാനം നേടി ആചാര്യകുലത്തെ 
പ്രാപിച്ചു. ആചാര്യന്‍ സത്യകാമാഠാ എന്നു വിളിച്ചു. ഭഗവാനേ 
എന്നു സത്യകാമന്‍ വിളികേട്ടു. 

ബ്രഹ്മ വിദിവ സോമ്യ ഭാസി, കോനു ത്വാ നൂ 

ശശാസേതി, അന്യേ മനുഷ്യേഭ്യ ഇതി ഹ 

പ്രതിജജേഞ; ഭഗവാം സ്തേവമേ കാമേ 


ബ്രുയാല്‍. 


അല്ലയോ സനമ്യാ, നീ ബ്രഹ്മവിത്തിനെപ്പോലെ ശോഭിക്കു 
ന്നു. നിന്നെ ആരാണ്‌ അനുശാസിച്ചത്‌. ആചാര്യന്‍ ചോദിച്ചു: 
മനുഷ്യരില്‍ നിന്ന്‌ അന്യരായിട്ടുള്ളവരാണ്‌. സത്യകാമന്‍ പ്രതി 
ജ്ഞചെയ്തു. ഭഗവാന്‍ തന്നെ എനിക്ക്‌ ഇശ്ചയുള്ളത്‌ ഇപ്പോള്‍ 
പറഞ്ഞുതരണം. 

ശ്രുതം ഹ്യേവമേ ഭഗവദ്‌ ദൃശേഭ്യ ആ 

ചാര്‍യ്യാദ്ധൈവ വിദ്യാ വിദിതാ സാധിഷ്ടം 

പ്രാപതീ തി. തസ്മൈഹൈത ദേവോ 

വാചാത്ര ഹന കിംചന വിയാ യേതി, പിയായേതി. 

ഭഗവാനെപ്പോലുള്ള ആളുകളില്‍ നിന്ന്‌ ഞാന്‍ കേട്ടിട്ടുണ്ട്‌; 
വിദ്യ ആചാര്യനില്‍നിന്ന്‌ തന്നെ അറിയപ്പെട്ടാലെ സാധുതമ 
ത്വത്തെ പ്രാപിക്കയുള്ളു. സത്യകാമന ദേവതകള്‍ പറഞ്ഞുകൊ 


ടുത്ത വിദ്യയെത്തന്നെ ആചാര്യന്‍ പറഞ്ഞു കൊടുത്തു. 
യാതൊന്നും വിട്ടുപോയില്ല. 


പത്താം ഖണ്ഡം 


ഉപകോസലോ ഹവൈ കാമലായനഃ സത്യ 

കാമേ ജാബാലേ ബ്രഹ്മചര്‍യ്യമുവാസ; തസ്യ 

ഹ ദ്വാദശവര്‍ഷാണ്യഗ്നീന്‍ പരിചചാര; സ 

ഹസ്മാന്യനന്തേ വാസിനഃ സമാവര്‍ത്തയം 

സ്തിംഹ വൈന സമാവര്‍ത്തയതി. 

കമലന്റെ പുത്രനായ ഉപകോസലന്‍ ജബാലയുടെ പുത്ര 
നായ സത്യകാമന്റെ അടുക്കല്‍ ബ്രഹ്മചര്യത്തോടെ പാര്‍ത്തു. 
പന്ത്രണ്ടുവര്‍ഷം അവന്റെ അഗ്നികളെ പരിചരിച്ചു. അവന്‍ മറ്റു 
ശിഷ്യന്മാരെ സ്വാധ്യായം ഗ്രഹിച്ചുതിരിച്ചയച്ചിട്ടും ഉപകോസ 
ലനെ സമാവര്‍ത്തിപ്പിച്ചില്ല. 

തം ജയോ വാചാ:- തപ്തോ ബ്രഹ്മചാരി 

കുശലമഗ്നിന്‍ പരിചാരീന്‍ മാത്വാ്‌ 

ഗ്നയഃ പരിപ്രോചന്‍; പ്രബൂഹ്യസ്മാ ഇതി 


തസ്മൈഹാ പ്രോ ച്ച്യൈവ പ്രവാസാം ചക്രേ. 


2 


N 


ആ ആചാര്യനോട്‌ ഭാര്യ പറഞ്ഞു. ഈ ബ്രഹ്മചാരി വളരെ 
ക്ലേശിച്ച്‌ വേണ്ടവിധത്തില്‍ അഗ്നികളെ പരിചരിച്ചു. അങ്ങ്‌ 
അഗ്നികളെ നിന്ദിക്കരുത്‌. ഈ ബ്രഹ്മചാരിക്ക്‌ വിദ്യ പറഞ്ഞു 
കൊടുക്കൂ. എന്ന്‌ ഭാര്യ പറഞ്ഞിട്ടും ആചാര്യന്‍ ആ ശിഷ്യന്‌ 
ഒന്നും പറഞ്ഞുകൊടുക്കാതെ തീര്‍ത്ഥാടനത്തിനു പോയി. 

സ ഹ വ്യാധിനാ നശിതും ദധ്രേ; തമാചാര്‍യ്യ 

ജായോ വാച: ബ്രഹ്മ ചാരിന്നാശാന, കിം 

നു നാശ്നാസീതി സഹോവാച - ബഹു 

വ ഇമേ £സ്മിന്‍ പുരുഷേകാമാനാനാത്യ 

യാഃ വ്യാധിഭിഃ പ്രതിപൂര്‍ണ്ണോസ്മി, നാ 

ശിഷ്യാമി ഇതി. 

ആ ബ്രഹ്മചാരി മനോദുഃഖം നിമിത്തം അനശനം അനു 
ഷ്ഠിക്കുന്നതിന്‌ നിശ്ചയിച്ചു. അവനോട്‌ ആചാര്യന്റെ ഭാര്യ 
പറഞ്ഞു: അല്ലയോ ബ്രഹ്മചാരീ, ഭക്ഷണം കഴിക്കൂ. നീ 
എന്താണ്‌ ഭക്ഷണം കഴിക്കാത്തത്‌? അതിന്‌ ആ ബ്രഹ്മചാരി പറ 
ഞ്ഞു. ഈ പുരുഷനില്‍ ഇച്ഛകള്‍ വളരെയധികം ഉണ്ട്‌. അത്‌ 
പല വഴിക്കു കടന്നുപോവുന്ന വ്യാധികളായിത്തീര്‍ന്നിരിക്കു 
ന്നു. വ്യാധികളാല്‍ ഞാന്‍ പ്രതിപൂര്‍ണ്ണനായിരിക്കുന്നു. ഞാന്‍ 
ഭക്ഷണം കഴിക്കയില്ല. 

അഥ ഫാ ഗ്നയഃ സമുദിരേ:- തപ്തോ ബ്രഹ്മ 

ചാരി കുശലം നഃ പര്‍യ്യചാരീത്‌, ഹന്താസ്മൈ 

പ്രബവാമേതി, തസ്മൈ ഹോചുഃ:- പ്രാണോ 

ബ്രഹ്മകം ഖംപ്രഹ്മ ഇതി. 

അഗ്നികള്‍ ഒരുമിച്ചു ചേര്‍ന്നു അവനോടു പറഞ്ഞു:- ബ്രഹ്മ 
ചാരി തപ്തനായിട്ട്‌ നമ്മളെ വേണ്ടവിധത്തില്‍ പരിചരിച്ചു. 
ഇപ്പോള്‍ അവന നാം വേണ്ടതു പറഞ്ഞുകൊടുക്കണം. ആ 
ബ്രഹ്മചാരിക്ക്‌ അഗ്നികള്‍ പറഞ്ഞുകൊടുത്തു. പ്രാണന്‍ ബ്രഹ്മ 
മാകുന്നു. കം(ബഹ്മമാകുന്നു. ഖം ബ്രഹ്മമാകുന്നു. 

സ ഹോ വാച:- വിജാനാമ്ൃഹം യത്‌ 

പ്രാണോ ബ്രഹ്മ, കം, ചതുഖം ചന വി 

ജാനാമീതി, തേഹോചുഃ:- യദ്വാവകം, 

തദേവ ഖം യദേവകം, തദേവകമിതി, 

പ്രാണം ച ഹാസ്മൈ തദാകാശം ചോചുഃ 

ഉപകോസലന്‍ പറഞ്ഞു പ്രാണന്‍ ബ്രഹ്മമാകുന്നു എന്നത്‌ 
ഏതാണോ അതു ഞാന്‍ അറിയുന്നു. എന്നാല്‍ ക ത്തേയും 
ഖ ത്തേയും ഞാന്‍ അറിയുന്നില്ല. അഗ്നികള്‍ പറഞ്ഞു കം 
എന്നു പറഞ്ഞത്‌ ഏതോ അത്‌ തന്നെ ഖം എന്നു പറയുന്നു. 
ഖം ഏതാണോ അതുതന്നെ കം എന്നു പറയുന്നു. ഇവന്ന്‌ 
പ്രാണനേയും, പ്രാണന്റെ ഹൃദയാകാശത്തേയും പറഞ്ഞു 
കൊടുത്തു. 


പതിനൊന്നാം ഖണ്ഡം 


അഥ ഹൈനം ഗാര്‍ഹപത്യോ 2 നുശശാ 


സഃ:- പൃഥിവ്യ ഗ്നി രന്ന മാദിത്യ ഇതി; യ 


K 


ഏഷ ആദിത്യേ പുരുഷോ ദൃശ്യതേ, 

സോ ഹമസ്തി സ ഏവാ ഹ മസ്മി; ഇതി 

പിന്നെ ഈ ഉപകോസലനെ ഗാര്‍ഹപത്യ അഗ്നി അനുശാ 
സിച്ചു. പൃഥിവി, അഗ്നി, അന്നം ആദിത്യന്‍ എന്നിവ എന്റെ 
തനുക്കളാകുന്നു. ആദിതൃയനില്‍ ഏതു പുരുഷനെ ആണോ 
കാണുന്നത്‌ ആ പുരുഷന്‍ ഞാന്‍ ആകുന്നു. ഞാന്‍ അവന്‍ 
തന്നെയാകുന്നു. 

സ യ ഏതമേവം വിദ്വാനുപാസ്തേ £പഹ 

തേ പാവകൃത്യാം ലോകീ ഭവതി, സര്‍വ 

മായുരേതി, ജ്യോഗ്‌ ജീവതി, നാസ്യാവര 

പുരുഷാഃ ക്ഷീയന്തേ; ഉപ വയം തം ഭൂ 

ഞ്ജാമോ £ സ്മിംശ്ച ലോകേ മുഷ്മിം ശ്ചയ 

ഏതമേ വം വിദ്വാനുപാസ്തേ. 

ഈ ഗാര്‍ഹപത്യാഗ്നിയെ ആരു ഉപാസിക്കുന്നുവോ അവന്‍ 
പാപകര്‍മ്മങ്ങള്‍ നശിപ്പിക്കുന്നു. ലോകമുള്ളവനായിത്തീരുന്നു. 
മുഴുവന്‍ ആയുസ്സിനേ പ്രാപിക്കുന്നു. ഉജ്വലമായി ജീവിക്കുന്നു. 
ഇവന്റെ പില്‍ക്കാലമുള്ളവര്‍ ക്ഷയിക്കയില്ല. ഈ ലോക 


ത്തിലും പരലോകത്തിലും അവനെ ഞങ്ങള്‍ പാലിക്കുന്നു. 
ഇപ്രകാരം അറിഞ്ഞുകൊണ്ട്‌ ഈ ഗാര്‍ഹപത്യാഗ്നിയെ ആരു 
ഉപാസിക്കുന്നുവോ അവന്‍ ഈ ഫലം സിദ്ധിക്കും. 


പന്ത്രണ്ടാം ഖണ്ഡം 


അഥ ഹൈനമമ്പാഹാര്യ ചചനോ £നുശശാസ:- 

ആപോദിശോ നക്ഷത്രാണി, ചന്ദ്രമാ ഇതി; 

യ ഏഷ ചന്ദ്രമസി പുരുഷോ ദൃശ്യതേ സോ 

ഹമസ്മി, സ ഏവാ ഹമസ്മീതി 

അനന്തരം ഇവനെ ദക്ഷിണാഗ്നി അനുശാസിച്ചു. അപ്പുകള്‍, 
ദിക്കുകള്‍, നക്ഷത്രങ്ങള്‍, ചന്ദ്രൻ എന്നിങ്ങനെ എനിക്കു നാലു 
ശരീരങ്ങള്‍ ഉണ്ട്‌. ചന്ദ്രമസ്സില്‍ ഏതു പുരുഷനെയാണോ കാണു 
ന്നത്‌ അവന്‍ ഞാനാകുന്നു. ഞാന്‍ അവന്‍ തന്നെയാകുന്നു. 

സ യ ഏവമേതം വിദ്വാനുപസ്തേ £പഹതേ 

പാപകൃത്യാം, ലോകീഭവതി, സര്‍വമായുരേതി, 

ജ്യോഗ്ജീവതി; നാസ്യാവരപുരുഷാഃ ക്ഷീ 

യന്തേ; ഉപവയം തം ഭൂജാമോ/സ്മിം ശ്ച 

ലോകേ/ മുഷ്മിം ശ്വ യ ഏതമേവം വിദ്വാ 

നുവാസ്തേ 

(ഇതിന്റെ വ്യാഖ്യാനം പതിനൊന്നാം ഖണ്ഡത്തിന്റെ അവ 
സാനത്തിലുള്ളതുതന്നെയാണ്‌.) 


പതിമൂന്നാം ഖണ്ഡം 


അഥ ഹൈന മാഹവനീയോ നുശശാസ:- 


പ്രാണ ആകാശോ ദ്യാര്‍വിദ്യുദിതി; യ 


fh 


ലെ ന 


ഏഷ വിദ്യൂതി പുരുഷോ ദൃശ്യതേ സോ 

 ഹമസ്മി; സ ഏവാഹ മസ്മീതി 

അനന്തരം അഹവനീയന്‍ അവനെ അനുശാസിച്ചു:- 
പ്രാണന്‍, ആകാശം, ദ്യോവ്‌, വിദ്യുത്ത്‌ എന്നിങ്ങനെ നാലു തനു 
ക്കള്‍ എനിക്കുണ്ട്‌. വിദ്യുത്തില്‍ ഏതു പുരുഷന്‍ കാണപ്പെ 
ടുന്നോ ആ പുരുഷന്‍ ഞാനാകുന്നു. 

സ യ ഏതമേവം വിദ്വാനു പാസ്തേ 2 പഹതേ 

പാപകൃത്യാം ലോകീഭവതി സര്‍വമായുരേതി, 

ജ്യോഗ്‌ ജീവതി; നാസ്യാവരപുരുഷാഃ ക്ഷീയ 

ന്തേ, ഉപവയം ഭൂഞ്ജാമോ 7 സ്മിംശ്ച 

ലോകേ/ മുഷ്മിം ശ്വ യ ഏതമേവം വിദ്വാ 

നുപസ്തേ 


(ഇതിന്റെ വ്യാഖ്യാനവും പതിനൊന്നാം ഖണ്ഡത്തിന്റെ 


അവസാനത്തിലുള്ളതാണ്‌.) 


പതിന്നാലാം ഖണ്ഡം 


തേ ഹോ ചുരുപ കോസലൈഷാസൌമ്ൃയതേ 


സ്മദ്വിദ്യാ£ £ ത്മവിദ്യാചാ £ £ ചാര്‍യ്യ 
സ്തുതേ ഗതിംവ 


ക്തേതി ആജഗാമഹാ £ 7 ചാര്യസ്തമാചാര്‍യ്യോ 


 ദ്യുവാദോപകോ സലഃ ഇതി. 


ആ അഗ്നികള്‍ പറഞ്ഞു: അല്ലയോ സരമ്യനായ ഉപകോ 
സല ഇതാ നിനക്ക്‌ ഞങ്ങളുടെ വിദ്യയും അത്മവിദ്യയും പറ 
ഞ്ഞുതന്നിരിക്കുന്നു. ആചാര്യനാകട്ടെ നിനക്കു ഗതിയെ പറ 
ഞ്ഞുതരും. ഇവന്റെ ആചാര്യന്‍ വന്നു. അവനെ ആചാര്യന്‍ 
ഉപകോസലം എന്നു വിളിച്ചു. 


ഭഗവ ഇതിഹ. പ്രതിശൂശ്രാവ ബ്രഹ്മവിദ 
ഇവസ്യോമ്യ, തേ മുഖംഭാതി; കോനുത്വാ്‌ നു 
ശശാസ ഇതി. കോനുമാമനുശിഷ്യാദ്ഭോ 
ഇതിഹാപേവ നിഹ്നുതേ. ഇമേ നുനമിദൃശാ 
അന്യാദൃശാ ഇതിഹാഗ്നീനഭ്യുദേ കിംനു 


സോമ്യ കിലതേ 2 വോച ന്നതി. 


ഭഗവാനേ എന്ന്‌ ഉപകോസലന്‍ വിളികേട്ടു. അല്ലയോ 
സൌമ്യ നിന്റെ മുഖം (്രഹ്മത്തിന്റെ എന്നപോലെ വിളങ്ങുന്നു. 
നിന്നെ ആരു അനുശാസിച്ചു. ആചാര്യന്‍ ചോദിച്ചു. അല്ലയോ 
ഛഭഗവാനെ ആരാണ്‌ എന്നെ അനുശംസിക്കുന്നത്‌ എന്ന്‌ ആകു 
ന്നതുപോലെ ഉപകോസലന്‍ പറഞ്ഞു. മുമ്പേ വേറെ വിധത്തി 
ലിരുന്നവരും ഇപ്പോള്‍ ഈ വിധത്തിലിരിക്കുന്നവരുമായ ഈ 
അഗ്നികള്‍ തന്നെ എന്നെ ഉപദേശിച്ചു. അവന്‍ അഗ്നികളെ 
ചുണ്ടിപ്പറഞ്ഞു. അല്ലയോ സൌമ്യാ, നിനക്ക്‌ എന്താണ്‌ അവര്‍ 


പറഞ്ഞുതന്നത്‌? ആചാര്യന്‍ ചോദ്ച്ചു. 


K 


സോമ്യതേ 2 വോചന്‍; അഹം തു തേരദ്വാക്ഷ്യാമി 


ഇദമിതി ഹ പ്രതിജജേഞ ലോകാന്‍ വാവകില 


യഥാ പുഷ്കരപലാശ ആപോനല്ലിഷ്യന്ത ഏവ 

മേവം വിദി പാപം കര്‍മ്മനഗ്ലിഷ്യതേ ഇതി 

ബ്രവീതുമേ ഭഗവ നിതി തസ്മൈ ഹോവാച. 

ശിഷ്യന്‍ ഇങ്ങനെ എന്നു പറഞ്ഞു: അല്ലയോ സരമ്യാ, 
അവര്‍ ലോകങ്ങളെ മാത്രമാണ്‌ പറഞ്ഞുതന്നത്‌ എന്നാല്‍ ഞാന്‍ 
നിനക്ക്‌ ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞുതരാം. ഏതുപ്രകാരം താമരയി 
ലയില്‍ ജലം പറ്റുന്നില്ലയോ, അപ്രകാരം ബ്രഹ്മത്തെ ഞാന്‍ 
പറയാന്‍ പോകുന്നതുപോലെ അറിയുന്നവനില്‍ പാപകര്‍മ്മം 
പറ്റുകയില്ല. ആചാര്യന്‍ പറഞ്ഞു: ഭഗവന്‍ എനിക്കു പറഞ്ഞു 
തന്നാലും ശിഷ്യന്‍ പറഞ്ഞു. അവന്‌ ആചാര്യന്‍ പറഞ്ഞു 
കൊടുത്തു. 


പതിനഞ്ചാം ഖണ്ഡം 


യ ഏഷോ £ക്ഷിണി പുരുഷോ ദൃശ്യത, ഏഷ 

ആത്മേതിഹോ വാചൈതദമൃതഭയമേത 

ദ ബ്രഹ്മേതി; തദ്യദ്യപ്യസ്മിന്‍ സപ്പിര്‍വ്വോദകം 

വാ സിഞ്ചതി വര്‍ത്മനീ ഏവ ഗച്ഛതി. 

കണ്ണീല്‍ കണ്ണില്‍ ഏതു പുരുഷനാണോ കാണപ്പെടുന്നത്‌ 
ആ പുരുഷന്‍ ആത്മാവാകുന്നു എന്നു പറഞ്ഞുകൊടുത്തു. 
ഞാന്‍ പറഞ്ഞ ഈ ആത്മതത്വം നശിക്കാത്തതും ഭയമില്ലാത്ത 
തുമാകുന്നു. ഇത്‌ ബ്രഹ്മമാകുന്നു. പുരുഷന്റെ സ്ഥാനമായ ഈ 
അക്ഷിയില്‍ സര്‍പ്പിനേയോ, ഉദകത്തേയോ സേചനം ചെയ്യു. 
ഇവ ഇമകളെത്തന്നെ ഗമിക്കുന്നു. പുരുഷന്റെ നിരഞ്ജനത്വം 
വര്‍ണ്ണിക്കുന്നു. 

ഏതം സം യദ്വാമ ഇത്യാ ചക്ഷതേ, ഏതം ഹി 

സർവാണി വാമാന്യഭിസംയന്തി; സര്‍വാണ്യേ 

നം വാമാന്യഭി സംയന്തിയ ഏവം വേദ 

ഈ പുരുഷനെ സംയദ്വാമന്‍ എന്നു പറയുന്നു. എന്തെ 
ന്നാല്‍ ശോഭനമായിട്ടുള്ളവയെല്ലാം ഈ പുരുഷനെ അഭിസം 
ഗമിക്കുന്നു. ഇങ്ങനെ ആര്‍ അറിയുന്നുവോ അവനെ ശോഭന 
ങ്ങളായിട്ടുള്ളവയെല്ലാം അഭിസംഗമിക്കുന്നു. 

ഏഷ ഉ ഏവ വാമനീരേഷ സർവാണി 

വാമാനി നയതി; സർവാണി വാമാനി നയതി 

യ ഏവം വേദ 

ഈ പുരുഷന്‍ തന്നേ വാമനീയമാകുന്നു. എന്തെന്നാല്‍ 
ഇവന്‍ എല്ലാ വാമങ്ങളേയും നയിക്കുന്നു. ഇപ്രകാരം ആരു അറി 
യുന്നുവോ അവന്‍ വാമങ്ങളായിട്ടുള്ള തെല്ലാം നയിക്കുന്നു. 

ഏഷ ഉ ഏവ ഭാമിനീ രേഷ ഹി സർവേഷു 

ലോകേഷു ഭാതി. സർവേഷു ലോകേഷു ഭാതി 


യ ഏവം വേദ 


N 


൮, 


ഇവന്‍ തന്നെ ഭാമിനിയാകുന്നുഎന്തെന്നാല്‍ ഇവന്‍ എല്ലാ 
ലോകങ്ങളിലും ശോഭിക്കുന്നു. ഇപ്രകാരം ആരു അറിയുന്നു 
വോ, അവന്‍ എല്ലാ ലോകങ്ങളിലും വിളങ്ങുന്നു. 

അഥ യദു ചൈവാസ്മിന്‍ ശവ്യം കൂര്‍ന്തി, 

യദിചനാ, ര്‍ച്ചഷ മേവാദി സംഭവന്തി, അ 

ര്‍ച്ചിഷോ ഹാ, രഹ്ന ആ പൂര്‍യ്യമാണപക്ഷ 

മാപൂര്‍യ്യ മാണപക്ഷാദ്യാന്‍ ഷസുരങ്ങേതി 

മാംസാം സ്താന്‍, മാസേഭ്യഃ സംവത്സരം, 

സംവത്സരാ ദാദിത്യ, മാദിത്യാച്ചന്ദ്രമസം, 

ചന്ദ്രമസോ വിദ്യുതം, തത്‌ പുരുഷോ 

മാനവഃ സ ഏനാന്‍ ബ്രഹ്മഗമയതി; ഏഷ 

ദേവ പഥോ ബ്രഹ പഥഃ, ഏതേന പ്രതി 

പദ്യമാനാ ഇമം മാനവമാവര്‍ത്തം നാ 

വര്‍ത്തന്തേന 2 വര്‍ത്തന്തേ 

ഇവന്റെ വിഷയത്തില്‍ ശശവകര്‍മ്മം ചെയ്യുന്നെങ്കിലും 
ചെയ്യുന്നില്ലെങ്കിലും അര്‍ച്ചിരഭിമാനിയായ ദേവതെയേത്തന്നെ 
പ്രാപിക്കുന്നു. അര്‍ച്ചസ്സില്‍ നിന്ന്‌ അഹരഭിമാനിയായ ദേവത 
യേയും അഹസ്സില്‍നിന്ന്‌ ശുക്ടപക്ഷദേവതയേയും ശുക്ടപക്ഷ 
ദേവതയില്‍ നിന്ന്‌ ഉത്തരായണ ദേവതയേയും ആ മാസങ്ങ 
ളില്‍ നിന്ന്‌ സംവത്സരദേവതയേയും സംവത്സരത്തില്‍ നിന്ന്‌ 
ആദിത്യനേയും ആദിത്യനില്‍നിന്ന്‌ ചന്ദ്രമസ്സിനേയും ചന്ദ്രമ 
സ്സില്‍ നിന്ന്‌ വിദ്യുത്തിനേയും പ്രാപിക്കുന്നു. അവിടെ മനുഷ്യ 
നല്ലാത്ത പുരുഷന്‍ വരുന്നു. അവന്‍ ഇവരെ ബ്രഹ്മത്തെ പ്രാപി 
പ്പിക്കുന്നു. ഇത്‌ ദേവ പഥവും ബ്രഹ്മപഥവും ആകുന്നു. 
ഇതില്‍കൂടി പോകുന്നവര്‍ ഈ മനുവിന്റെ സൃഷ്ടിരൂപമായ 
ആവര്‍ത്തത്തെ ആവര്‍ത്തിക്കുന്നില്ല. ആവര്‍ത്തമെന്നുപറയു 


ന്നത്‌ ജനനമരണങ്ങളുടെ തുടര്‍ച്ചയാകുന്ന ച്ക്രത്തില്‍പ്പെട്ടു 
കറങ്ങുന്നതിനെയാണ്‌. 


പതിനാറാം ഖണ്ഡം 


ഏഷ ഹ വൈ യജ്ഞോ യോ യം പവതേ, 

ഏഷ ഹയന്നിദം സര്‍വം പുനാതി, യദേ 

ഷ യന്നിദം, സര്‍വം പുനാതി, തസ്മാദേ 

ഷ ഏവയജ്ഞ, സ്തസ്യ മനശ്ച വാക്‌ 

ച വര്‍ത്തനീ. 

ഏതൊരു വായുവാണോ ശുദ്ധീകരിക്കുന്നത്‌ അങ്ങനെ 
യുള്ള വായു യജ്ഞ മാണെന്നു പ്രസിദ്ധമാകുന്നു. ഈ വായു 
ഗമിച്ചുകൊണ്ട്‌ ഈ ജഗത്തിനെയെല്ലാം ശുദ്ധമാക്കുന്നു. ഈ 
വായു സഞ്ചരിച്ചുകൊണ്ട്‌ ഈ ജഗത്തിനെ എല്ലാം ശുദ്ധമാ 
ക്കുന്നു എന്നുള്ളതേതോ അതുകൊണ്ടുതന്നെ ഈ വായു 
യജ്ഞമാകുന്നു. ആ യജ്ഞത്തിന്റെ മാര്‍ഗ്ഗങ്ങള്‍ മനസ്സും 
വാക്കുമാകുന്നു. 

തയോരസ്യ തരാം - മനസാ സംസ്കരോതി 


ബ്രഹ്മാ വാചാഹോത 2 ധര്‍യ്യരുദ്ഗാതാ£ 


K 


നൃതരാം; സയ ത്രോ പാകൃതേ പ്രാതരനു 

വാകേ പുരാപരിധാനീയായ ബ്രഹ്മാ 

വ്യവവദതി, അന്യതരാമേവ വര്‍ത്തനിം 

സംസ്കരോതി ഹീയതേ 1 നൃതരാ 

ആ രണ്ടു വര്‍ത്തനികളില്‍ ഒന്നിനെ ബ്രഹ്മമെന്നു പറയുന്ന 
ഭൂത്വിക്ക്‌ മനസ്സുകൊണ്ട്‌ സംസ്കരിക്കുന്നു. മറ്റൊന്നിനെ ഹോതാ 
വും, അധ്വര്‍യ്യവും, ഉദ്ഗാതാവും വാക്കുകൊണ്ട്‌ സംസ്കരി 
ക്കുന്നു. എവിടെ, ശസ്ത്രം ആരംഭിച്ചിരിക്കുമ്പോള്‍ പരിധാനീയ 
എന്നു പറയുന്ന ജക്കിന്‌, മുമ്പ്‌ ആ ബ്രഹ്മാവ്‌ മാനത്തെ ഉപേ 
ക്ഷിക്കുന്നുവോ, അവിടെ ഒന്നിനെ മാത്രമെ സംസ്കരിക്കുക 
യുള്ളൂ. മറ്റൊന്ന്‌ നഷ്ടപ്പെടുന്നു. 

സ യ ഥെ കംപാദ്രവജന്‍, രഥോവൈ 

കേന ചക്രേണ വര്‍ത്തമാനോ രിഷ്യത്യേ 

വമ സ്യയജേഞാ രിഷ്യതി; യജ്ഞം രിഷ്യന്തം 

യജമാനോ/നുരിഷ്യതി; സ ഇഷ്ടാ 

പാപീയാന്‍ ഭവതി 

ഏതു പ്രകാരമാണോ ഒരു പാദത്തോടു കൂടിയവന്‍ വഴി 
പോകുമ്പോള്‍ നശിക്കുന്നത്‌ അല്ലങ്കില്‍ ഒറ്റച്രകം കൊണ്ട്‌ 
വര്‍ത്തിക്കുന്ന രഥം സഞ്ചരിക്കുമ്പോള്‍ നശിക്കുന്നത്‌ അപ്ര 
കാരം ഈ യജമാനന്റെ ആ യജ്ഞം നശിക്കുന്നു. നശിക്കുന്ന 
യജ്ഞത്തെ യജമാനന്‍ അനുനശിക്കുന്നു. ആ യജമാനന്‍ 
യാഗം ചെയ്ത്‌ കൂടുതല്‍ പാപമുള്ളവനായിത്തീരുന്നു. 

അഥ യത്രോപാകൃതേ പ്രാതരനുവാകേ ന 

പുരാ പരിധാനീയായാ ബ്രഹ്മാവ്യവവദ 

ത്യുദേ ഏവ വര്‍ത്തനീ സംസ്കര്‍വന്തീ നഹീ 

യതേ 2 നൃതരാ 

എവിടെ പ്രാതരനുവാകം ആരംഭിച്ചതിന്റെ ശേഷം, പരിധാ 
നീയതക്കു മുന്‍പ്‌ ബ്രഹ്മാവ്‌ മാനത്തെ ഉപേക്ഷിക്കുന്നില്ലയോ 
അവിടെ രണ്ടു വര്‍ത്തനികളേയും സംസ്കരിക്കുന്നു. രണ്ടില്‍ 
ഒന്നും നഷ്ടപ്പെടുന്നില്ല. 

സ യഥോഭയ പാദ്രവജന്‍, രഥോപോദാ 

ഭ്യാം ച്രകാഭ്യാം വര്‍ത്തമാനഃ പ്രതിതിഷ്ഠ 

ത്യേ വമസ്യയജ്ഞഃ പ്രതിതിഷ്ടതി; യജ്ഞം 

ഗ്രതിതിഷ്ടന്തം യജമാനോ 2 നുപ്രതിതി 

ഷ്ഠതി; സ ഇഷ്ടാശ്രേയാന്‍ ഭവതി 

എപ്രകാരം രണ്ടു കാലുകളോടുകൂടിയ പുരുഷന്‍ വഴിപോ 
കുമ്പോള്‍ നശിക്കാതിരിക്കുന്നോ അല്ലെങ്കില്‍ രണ്ടു ച്രകങ്ങ 
ളെകൊണ്ട്‌ വര്‍ത്തിക്കുന്ന രഥം നശിക്കാതിരിക്കുന്നോ അപ്ര 
കാരം ഈയജമാനന്റെ ആ യജ്ഞം നശിക്കാതിരിക്കുന്നു. പ്രതി 
ഷ്ടിതി ചെയ്യുന്ന യജ്ഞത്തെ യജമാനന്‍ അനുരവതിഷ്ടിതി 


ചെയ്യുന്നു ആ യജമാനന്‍ യാഗം ചെയ്ത്‌ ശ്രേഷ്ഠനായിത്തീ 


രുന്നു. 


P 


N 


ന ന 


പതിനേഴാം ഖണ്ഡം 


പ്രജാപതിര്‍ല്ലോകാനഭ്യതപത്‌; തേഷാം 

തപ്യമാനാനാം രസാന്‍ പ്രാവൃഹത്‌; അ 

ഗ്നിം പൃഥിവ്യ, വായുമന്തരീക്ഷാ, ദാദിത്യ ദിവഃ 

പ്രജാപതി ലോകങ്ങളെ അഭിതപിപ്പിച്ചു. തപിക്കപ്പെടുന്ന ആ 
ലോകങ്ങളുടെ രസങ്ങളെ എടുത്തു പൃഥിവിയില്‍ നിന്ന്‌ അഗ്നി 
യേയും അന്തരീക്ഷത്തില്‍ നിന്ന്‌ വായുവിനേയും, ദ്യോവില്‍ 
നിന്ന്‌ ആദിത്യനേയും -- 

സ ഏതാസ്തിസ്രോ ദേവതാ അഭ്യതപത്‌; 

താ സാം തപ്യമാനാനാം രസാന്‍ പ്രാ 

വൃഹത്‌; ആഗേ തൃചോവായോര്‍യുജുംഷി, 

സാമാന്യാദിത്യാത്‌. 

പ്രജാപതി ഈ മൂന്നു ദേവതകളെ അഭിതപിപ്പിച്ചു. തപിക്ക 
പ്പെടുന്ന അവരുടെ സാരങ്ങളെ ഉദ്ധരിച്ചു. അഗ്നിയില്‍ നിന്ന്‌ 
ഭൂക്കുകളെയും വായുവില്‍നിന്ന്‌ യജുസ്സുകളെയും ആദിത്യ 
നില്‍ നിന്ന്‌ സാമങ്ങളെയും -- 

സ ഏതാം ത്രയിം വിദ്യാമഭ്യതപത്‌, 

തസ്യാ സ്തപ്യമാനായാ രസാന്‍ പ്രാവൃഹത്‌, 

ശ്രിത്യ ഭൃഗ്ഭ്യോ, ഭൂവരിതിയ ജൂര്‍ഭ്യഃ 

സ്വരിതി സ്വരിതി സാമഭ്യഃ 

പ്രജാപതി ഈ ത്രയീവിദ്യയെ അഭിതപിപ്പിച്ചു. തപിക്കപ്പെ 
ടുന്ന അതിന്റെ രസങ്ങളെ ഉദ്ധരിച്ചു. ഭൂക്കുകളില്‍ നിന്ന്‌ ഭൂഃ 
എന്നും യജുസ്സുകളില്‍ നിന്ന്‌ ഭൂവ എന്നും സാമങ്ങളില്‍ നിന്ന്‌ 
സ്വഃ എന്നു ഗ്രഹിച്ചു. അതിനാല്‍ ഇവ ലോകങ്ങളുടേയും ദേവ 


ന്മാരുടേയും, വേദങ്ങളുടേയും രാസങ്ങളായ മഹാവ്യാ 


ഹൃതികളാകുന്നു. 

തദ്യ ദൃക്തോ രിഷ്യേദ്‌, ഭൂഃ സ്വാഹേതി 

ഗാര്‍ഹപത്യേ ജൂഹുയാത്‌; ളൂചാമേവ 

തദ്രസേന ര്‍ച്ചാം വീര്‍യ്യേണ ര്‍ച്ചാം യജ്ഞസ്യ 

വിരിഷ്ടും സംദധാതി 

ആ യജ്ഞത്തില്‍ ഉൂക്കുകള്‍ നിമിത്തം യജ്ഞത്തിനു കേടു 
വരികയാണെങ്കില്‍ ഭൂഃ സ്വാഹാ എന്ന്‌ ഗാര്‍ഹ്യപത്യനില്‍ ഹോമി 
ക്കണം. അത്‌ ടുക്കുകളുടെ തന്നെ രസംകൊണ്ടും, ക്കുക 
ളുടെ വീര്യംകൊണ്ടും ജക്കുകളുടെ യജ്ഞത്തിന്റെ ക്ഷതരൂ 
പമായ വിച്ഛേദം കൂട്ടിചേര്‍ക്കുന്നു. 

അഥ യദി യജൂഷ്ടോരിഷ്യേദ്‌ ഭൂവഃ സ്വാ 

ഹേതി ദക്ഷിണാഗ്ന ജൂഹുയാത്‌; യജൂഷാ 

മേ വ തദ്രസേന, യജൂഷാം വീര്‍യ്യേണ 

യജൂഷാം യജ്ഞസ്യ വിരിഷ്ടും സന്ദധാതി. 

യജുസ്സുകള്‍ നിമിത്തം യജ്ഞം ക്ഷതം പ്രാപിക്കുകയാണെ 


ങ്കില്‍ ഭൂവഃസ്വാഹാ എന്നുള്ള മന്ത്രത്താല്‍ ദക്ഷിണ ആഗ്നിയില്‍ 
ഹോമിക്കണം. അത്‌ യജുസ്സുകളുടെ രസംകൊണ്ടും, യജുസ്സു 


കളുടെ ഓജസ്സുകൊണ്ടും, യജുസ്സുകളുടെ ത 
ക്ഷത രൂപമായ വിച്ഛേദം കൂട്ടിച്ചേര്‍ത്തു ശരിയാക്കുന്നു. 

അഥ യദി സാമതോ രിഷ്ൃത്‌ സ്വഃ സ്വാഹേ 

ത്യാ ഹവനീയേ ജൂഹുയാത്‌; സാമ്നാ 

മേ വത്ദ്രസേന, സാമ്നാം വീര്‍യ്യേണ 

സാമ്നാം യജ്ഞസ്യ വിരിഷ്ടം സന്ദധാതി. 

സാമങ്ങള്‍ നിമിത്തം യജ്ഞം ക്ഷതം പ്രാപിക്കുകയാണെ 
ങ്കില്‍ സ്വഃസ്വാഹാ എന്ന്‌ ആഹവനീയനില്‍ ഹോമിക്കണം. അത്‌ 
സാമങ്ങലുടെ തന്നെ രസംകൊണ്ടും, സാമങ്ങളുടെ വീര്യം 
കൊണ്ടും സാമങ്ങളെ സംബന്ധിച്ച യജ്ഞത്തിന്റെ ക്ഷതരൂപ 
മായ വിച്ഛേദം സന്ധാനം ചെയ്യുന്നു. 

തദ്യഥാ ലവണേന സുവര്‍ണ്ണം സന്ദധ്യാത്‌, 

സുവര്‍ണ്ണേന രജതം, രജതേന ത്രപുത്ര 

പുണാസീസം, സീസേന ലോഹം, ലോഹേ 

ന ദാരു, ദാരു ചര്‍മ്മണം, ഏവമേഷാം 

ലോകാ നാമാസാം ദേവതാ നാമസ്യാസ്ത്ര 

യ്യാ വിദ്യായാ വീര്‍യ്യേണ യജ്ഞസ്യ വിരി 

ഷ്ടം സന്ദധാതി, ഭേഷജകൃതോ ഹ വാ 

ഏഷ യജ്ഞോ യത്രൈവം വിദ്‌ ബ്ര 

ഹ്മാ ഭവതി. 

അത്‌ എങ്ങിനെ എന്നാല്‍ പൊന്‍കാരം മുതലായക്ഷാരം 
കൊണ്ട്‌ സ്വര്‍ണ്ണത്തേയും, സുവര്‍ണ്ണകൊണ്ട്‌ വെള്ളിയേയും, 
രജതം കൊണ്ട്‌ തകരത്തേയും, തകരംകൊണ്ട്‌ ഈയത്തേയും, 
ഈയംകൊണ്ട്‌ ലോഹത്തേയും, ലോഹം കൊണ്ട്‌ തടിയേയും 
തുകല്‍കൊണ്ട്‌ തടിയേയും സന്ധാനം ചെയ്യുന്നതെങ്ങിനേയോ 
അപ്രകാരം ഈ ലോഹങ്ങളുടേയും ഈ ദേവതകളുടേയും 
ഈ ത്രയീവിദ്യയുടേയും വീര്‍യ്യംകൊണ്ട്‌ യജ്ഞത്തിന്റെ 
ക്ഷതം സന്ധാനം ചെയ്യുന്നു. ഏതു യജ്ഞത്തില്‍ ബ്രഹ്മാവ്‌ 
ഇപ്രകാരമറിയുന്നവന്‍ ആയിരിക്കുന്നുവോ ഈ യജ്ഞം ഭേഷ 
ജത്താല്‍ സംസ്കരിക്കപ്പെട്ടതായിതീരുന്നു. 

ഏഷ ഹ വാ ഉദക്‌ പ്രവണോ യജ്ഞോ 

യത്രൈവം വിദ്‌ ബ്രഹ്മാ ഭവതി; ഏവം 

വിദം ഹവാ ഏഷാ ബ്രഹ്മാണ മനുഗാഥാ 

യതോ യത ആവര്‍ത്തതേ തത്‌ തദ്‌ 

ഗച്ഛതി; മാനവോ ബ്രഹ്മവൈക 

ജത്വിക്‌ കുരുതശ്വാ 7 ഭിരക്ഷതി ഏ 

വം വിദ്ധവൈ ബ്രഹ്മാ യജ്ഞം യജ 

മാനം സര്‍വ്വാംശ്ചര്‍ത്ഥിജോ 2 ഭിരക്ഷതി 

തസ്മാദേവം വിദമേവ ബ്രഹ്മാണം 

കുർവീത, നാനേവം വിദം. 

ഏതു യജ്ഞത്തില്‍ ബ്രഹ്മാവ്‌ ഇപ്രകാരമറിയുന്നവനായി 


രിക്കുന്നോ ആ യജ്ഞം വടക്കോട്ടു ചരിഞ്ഞതാകുന്നു. ഇപ്ര 
കാരമറിയുന്ന ബ്രഹ്മാവിനെക്കുറിച്ച്‌ ഈ അനുഗാഥപ്രസിദ്ധമാ 


I 


N 


൮ 


കുന്നു:- എവിടെ അവിടെ ചെയ്യുന്ന ജ്ഞാനവാനായ ബ്രഹ്മാ 
വാകുന്ന ഒരേ ജുത്വിക്‌ പെണ്‍കുതിര എന്നപോലെ കര്‍ത്താ 
ക്കളെ അഭിരക്ഷിക്കുന്നു. ഇതറിയുന്ന ബ്രഹ്മാവ്‌ യജ്ഞ 
ത്തേയും യജമാനനേയും എല്ലാ ജത്വിക്കുകളേയും അഭിരക്ഷി 
ക്കുന്നു. അതിനാല്‍ ഇങ്ങനെ അറിയുന്നവനെ ബ്രഹ്മാവാക്ക 
ണം. ഇപ്രകാരം അറിയാത്തവനെ ബ്രഹ്മാവാക്കരുത്‌. 


അഞ്ചാമദ്ധ്യായം 
ഒന്നാം ഖണ്ഡം 


സഗുണ ബ്രഹ്മവിദ്യയുടെ ഉത്തരഗതി ഇതുവരെ പറഞ്ഞു. 
പഞ്ചാഗ്നിവിത്തായ ഗൃഹസ്ഥനും, മറ്റുവിദ്യകളെ ശീലിക്കുന്ന 
ശ്രദ്ധാലുക്കളായ ഈര്‍ദ്ധരേതസ്സുകള്‍ക്കും, അതേ ഗതിയെ 
ത്തന്നെ അനുവദിച്ചു. കേവല ധര്‍മ്മികള്‍ക്ക്‌ ദക്ഷിണദിക്കിനെ 
സംബന്ധിച്ചതും, ധൂമാദിലക്ഷണവും, പുനരാവര്‍ത്തിരുപവു 
മായ വേറെ ഗതിയും, മൂന്നാമതായി, വൈരാഗ്യം വരുന്നതിന്നാ 
യി, വിദ്യാകര്‍മ്മരഹിതന്മാര്‍ക്ക്‌, അതിനെക്കാള്‍ കഷ്ടതരമായ 
സംസാരഗതി പറയാനായി ആരംഭിക്കുന്നു. പ്രാണഃ ശ്രോഷ്ഠോ 
വാഗാദിഭ്യഃ പ്രാണോ വാവ സം വര്‍ഗ്ഗഃ തുടങ്ങി പലയിടങ്ങളിലും 
കഴിഞ്ഞ അദ്ധ്യായങ്ങളില്‍ പ്രാണനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്‌. എല്ലാം 
ഒരുപോലെ ഒരുമിച്ചു ചേര്‍ന്നു പ്രവര്‍ത്തിച്ചു കൊണ്ടിരിക്കുമ്പോള്‍, 
ആ പ്രാണന്‍ വാക്കു മുതലായവയുടെ കൂട്ടത്തില്‍ ശ്രേഷ്ഠനാ 
കുന്നതെങ്ങിനെ എന്നും ആ പ്രാണനെ ഉപാസിക്കേണ്ടത്‌ എങ്ങി 
നെയാണന്നും കാണിക്കുന്നതിന്‌, ആ പ്രാണന്റെ ശ്രേഷ്ഠത്വാദി 
ഗുണങ്ങളെ വിധിക്കണമെന്ന്‌ കാണിക്കുന്നു 


ഓ, യോ ഹ വൈ ജ്യേഷ്ഠം ചശ്രേഷ്ഠം 

ച വേദ, ജ്യേഷ്ഠശ്വ ഹ വൈ ശ്രേഷ്ഠശ്ച 

ഭവതി; പ്രാണോവാവ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച. 

ജ്യേഷ്ഠനേയും, ശ്രേഷ്ഠനേയും ആര്‍ അറിയുന്നുവോ, 
അവന്‍ ജ്യേഷ്ഠനായും, ശ്രേഷ്ഠനായും ഭവിക്കുന്നു. ജ്യേഷ്ഠ 
നും, ശ്രേഷ്ഠനും പ്രാണന്‍ തന്നെയാണ്‌. 

യോ ഹ വൈ വസിഷ്ടും വേദ, വസി 

ഷ്ഠോ ഹസ്വാ നാം ഭവതി വാഗ്വാവവസിഷ്ഠഃ 

വസിഷ്ഠനെ, ധനം ഉള്ളവനെ, ആര്‍ അറിയുന്നുവോ 
അവന്‍ ജ്ഞാതികള്‍ക്ക്‌ വസിപ്പിക്കുന്നവനായി ഭവിക്കുന്നു. 
വസിഷ്ഠന്‍ എന്നു പറയുന്നത്‌ വാക്കുതന്നെയാവുന്നു. 

യോ ഹ വൈ പ്രതിഷ്ഠാം വേദ, പ്രതിഹ 

തിഷ്ഠ ത്യ സ്മിംശ്വ ലോകേ 2മുഷ്മിം ശ്ച 


ചക്ഷുര്‍വാക പ്രതിഷ്ഠാ 


പ്രതിഷ്ഠയേ ആരു അറിയുന്നുവോ, അവന്‍ ഈ ലോക 


ത്തിലും പരലോകത്തിലും പ്രതിഷ്ഠിതനാകുന്നു. പ്രതിഷ്ഠ 
എന്നു പറയുന്നത്‌ ചക്ഷുസ്സുതന്നെ. 

യോ ഹ വൈ സമ്പദം വേദ സംഹാ- 

സ്മൈ കാമാഃ പദ്യന്തേ ദൈവാശ്ച 


മാനുഷാശ്ച; ശ്രോത്രം വാവ സമ്പദ്‌. 


സമ്പത്തിനെ യാതൊരുത്തന്‍ അറിയുന്നുവോ അവന്‍ ക 
സംബന്ധികളും, മനുഷ്യസംബന്ധികളുമായ കാമങ്ങള്‍ സമ്പ 
ന്നങ്ങളാകും. സമ്പത്തെന്നു പറയുന്നത്‌ ശ്രോത്രം തന്നെയാണ്‌. 

യോ ഹ വാ ആയതനം വേദാ £1 യതനം 

ഹ സ്വാ നാം ഭവതി; മനോ ഹവാ ആയതനം. 

ആയതനത്തെ ആരു അറിയുന്നുവോ അവന്‍ ജ്ഞാതി 
കള്‍ക്ക്‌ ആശ്രയമായിതീരുന്നു. ആയതനമെന്നത്‌ മനസ്സാകുന്ന. 

അഥ ഹ പ്രാണ അഹം ശ്രേയസി വ്യൂദിരേ 

ഹം ശ്രേയാന സ്മൃഹം ശ്രേയാനസ്മീതി 

പിന്നെ പ്രാണങ്ങള്‍ ഞാന്‍ ശ്രേഷ്ഠനാകുന്നു. ഞാന്‍ 
ശ്രേഷ്ഠനാകുന്നു അഹം ശ്രേയസ്സിനെ സംബന്ധിച്ചു വഴക്കു 
കൂട്ടി. 

തേഹ പ്രാണാഃ പ്രജാപതിം പിതര 

മേത്യോചുഃ:- ഭഗവന്‍ കോ നഃശ്രേ 

ഷ്ഠഃ ഇതി താന്‍ ഹോവാച:- യസ്മിന്‍ 

വ ഉല്‍ക്രാന്തേ ശരീരം പാപിഷ്ഠതര 

മിവദൃശ്യേത സ വഃ ശ്രേഷ്ഠഃ ഇതി 

ആ പ്രാണങ്ങള്‍ പിതാവായ പ്രജാപതിയുടെ അടുക്കല്‍ 
ചെന്ന്‌ ചോദിച്ചു. ഭഗവാനേ, ഞങ്ങളില്‍ ശ്രേഷ്ഠന്‍ ആരാണ്‌? 
അവരോട്‌ പ്രജാപതി പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തില്‍ ആര്‍ ശരീ 
രം വിട്ടുപോവുമ്പോള്‍ ശരീരം ഏറ്റവും പാപിഷ്ഠമെന്നപോലെ 
കാണപ്പെടുമോ, അവന്‍ നിങ്ങളില്‍ ശ്രേഷ്ഠനാകുന്നു. 

സാഹ വാഗുച്ച്രകാമ; സാ സംവത്സരം 

പ്രോഷ്യ പര്‍യ്യേത്യോ വാച:- കഥ മശക 

തര്‍ത്തേ മജ്ജീവിതു മിതി. യഥാ കലാ 

അവദന്തഃ പ്രാണന്തഃ പ്രാണേന, പശ്യ 

ന്തശ്ചക്ഷുഷാശ്യണ്വന്തഃ ശ്രോത്രേണ, 

ധ്യായന്തോ മനസൈവ മിതി. പ്രവിവേ 

ശ ഹ വാക്‌ 

ആ വാക്‌ ശരീരം വിട്ടുപോയി, ആ വാക്ക്‌ ഒരു സംവത്സര 
ക്കാലം പ്രസിച്ചിട്ട്‌ തിരിച്ചുവന്ന്‌ മറ്റു പ്രാണങ്ങളോടും ചോദിച്ചു: 
എന്നെ കൂടാതെ ജീവിക്കുന്നതിന്‌ ഏതു പ്രകാരത്തില്‍ 
നിങ്ങള്‍ക്ക്‌ കഴിഞ്ഞു. മൂകന്മാരെപ്പോലെ ഒന്നും പറയാതെ 
പ്രാണനെക്കൊണ്ടു പ്രാണിച്ചും, ചക്ഷുസ്സുകൊണ്ട്‌ കണ്ടും, 
ശ്രോത്രം കൊണ്ടുകേട്ടും, മനസ്സുകൊണ്ട്‌ ധ്യാനിച്ചും, ഇങ്ങനെ 
ഞങ്ങള്‍ ജീവിച്ചു. ആ പ്രാണങ്ങള്‍ ഉത്തരം പറഞ്ഞു. വാക്ക്‌ 
സ്വ വ്യാപാരത്തില്‍ പ്രവേശിച്ചു. 

ചക്ഷുര്‍ഹോച്ചകാമ; തത്‌ സംവത്സരം 

പ്രോഷ്യ പര്‍യ്യേത്യോവാച:- കഥമശക 

തര്‍ത്തേ മജ്ജീവിതു മിതി. യഥാ 1ന്ധാ 

അപശ്യന്തഃ പ്രാണന്തഃ പ്രാണേന, വദ 


ന്തോ വാചാ ശൃണന്തഃ ശ്രോത്രേണ, 


fh 


ധ്യായന്തോ മന സൈവമിതി പ്രവിവേശ 

ഹചക്ഷുഃ 

ചക്ഷുസ്സ്‌ ഉല്‍ക്രമിച്ചു അത്‌ ഒരു സംവത്സരത്തേക്ക്‌ തന്റെ 
വ്യാപാരം വിട്ട്‌ നിന്നിട്ട്‌ മടങ്ങിവന്നു ചോദിച്ചു: ഏതുവിധം 
എന്ന കൂടാതെ ജീവിക്കുന്നതിന്‌ നിങ്ങള്‍ക്കു കഴിഞ്ഞു? അന്ധ 
ന്മാരെപ്പോലെ കാണാതെ പ്രാണനെ കൊണ്ടു പ്രാണിച്ചും വാക്കു 
കൊണ്ടു വദിച്ചും ശ്രോത്രംകൊണ്ടു ശ്രവിച്ചും, മനസ്സുകൊണ്ടു 
ധ്യാനിച്ചും ഞങ്ങള്‍ ജീവിച്ചു. മറ്റു പ്രാണങ്ങള്‍ ഉത്തരം പറഞ്ഞു. 
ചക്ഷുസ്സ്‌ സ്വവ്യാപാരത്തില്‍ പ്രവര്‍ത്തിച്ചു. 

ശ്രോത്രം ഹോച്ചരകാമ തത്‌ സംവത്സരം 

പ്രോഷ്യ പര്‍യ്യേത്യോവാച:- കഥമ ശക 

തര്‍ത്തേമജ്ജീവിതുമതി. യഥാ ബധിരാ 

അശ്യണ്വന്തഃ പ്രാണന്തഃ പ്രാണേന, 

വദന്തോ വാചാ, പശ്യന്ത ശ്ചക്ഷുഷാ, 

ധ്യായന്തോ മനസൈവമിതി പ്രവിവേ 

ശ ഹ ശ്രോത്രം. 

ശ്രോത്രം ഉത്ക്രമിച്ചു. അത്‌ ഒരു സംവത്സരക്കാലത്തേക്കു 
തന്റെ വ്യാപാരത്തില്‍ നിന്നു പിന്‍മാറി നിന്നിട്ട്‌ മടങ്ങിവന്നു. 
മറ്റു പ്രാണങ്ങളോടു ചോദിച്ചു: എന്നെ കൂടാതെ ജീവിക്കുന്ന 
തിന്‌ എങ്ങിനെ നിങ്ങള്‍ക്കു കഴിഞ്ഞു? ബധിരന്മാരെപ്പോലെ 
കേള്‍ക്കാതെ, പ്രാണനെക്കൊണ്ടു പ്രാണിച്ചും, വാക്കുകൊണ്ടു 
വദിച്ചും, ചക്ഷുസ്സുകൊണ്ടു ദര്‍ശിച്ചും മനസ്സുകൊണ്ടു ധ്യാ 
നിച്ചും ഞങ്ങള്‍ ജീവിച്ചു. മറ്റു പ്രാണങ്ങള്‍ പറഞ്ഞു: ശ്രോത്രം 
സ്വവ്യാപാരത്തില്‍ പ്രവര്‍ത്തിച്ചു. 

മനോ ഹോച്ചകാമ; തത്‌ സംവത്സരം 

പ്രോഷ്യപര്‍യ്യേത്യോ വാച:-കഥ മ ശക 

തര്‍ത്തേ മജ്ജീവിതു മിതി, യഥാ ബാല 

അ മനസഃ പ്രാണന്തഃ പ്രാണേന, വദ 

ന്തോ വാചാ, പശ്യന്തശ്ചക്ഷുഷാ, ശൃണ്വ 

ന്തഃ ശ്രോത്രേണൈവമിതി പ്രവിവേശ ഹമനഃ 

മനസ്സ്‌ ഉല്‍ക്രമിച്ചു. അത്‌ ഒരു സംവത്സരക്കാലത്തേക്ക്‌ 
പ്രവസിച്ചിട്ട്‌ മടങ്ങിവന്നു ചോദിച്ചു. എന്നെക്കൂടാതെ ജീവിക്കു 
ന്നതിന്‌ എപ്രകാരം നിങ്ങള്‍ക്കു കഴിഞ്ഞു? ബാലന്മാരെപ്പോലെ 
മനസ്സിനു തന്റേടമില്ലാതെ, (പാണനെക്കൊണ്ടു പ്രാണിച്ചും 
വാക്കുകൊണ്ടു വദിച്ചും ചക്ഷുസ്സുകൊണ്ട്‌ ദര്‍ശിച്ചും ശ്രോത്രം 
കൊണ്ട്‌ ശ്രവിച്ചും ഇങ്ങനെ ഞങ്ങള്‍ ജീവിച്ചു. മറ്റുള്ള പ്രാണ 
ങ്ങള്‍ പറഞ്ഞു: മനസ്സ്‌ സ്വവ്യാപാരത്തില്‍ പ്രവര്‍ത്തിച്ചു. 

അഥ ഹ പ്രാണ ഉച്ചികമിഷന്‍, സ യഥാ 

സുഹയഃ പഡ്വീശ ശങ്കൂന്‍ സംഖിദേ 

ദേവമിതരാന്‍ പ്രാണാന്‍ സമഖിദത്‌ 

തം ഹാഭിസമേത്യോ ചുഃ:- ഭഗവന്നേധി 


ത്വം നഃ ശ്രേഷ്ഠോ £സി മോല്‍ ക്രമിരിതി. 


അനന്തരം ആ പ്രാണന്‍ ഉല്‍ക്രമിക്കുവാനിച്ചിച്ച്‌ ഏതു്ര്‌ 
കാരമാണോ നല്ല കുതിര തന്റെ കാലുകള്‍ കെട്ടിയിട്ടുള്ള കുറ്റി 
കളെ, ഇളക്കിപ്പിഴുതുന്നത്‌ അപ്രകാരം മറ്റു പ്രാണങ്ങലെ 
പിഴുതു. ആ മുഖ്യപ്രാണന്റെ അടുക്കല്‍ ചെന്ന്‌ മറ്റുപ്രാണങ്ങള്‍ 
പറഞ്ഞു: അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ സ്വാമിയായിരിക്കൂ. 
അങ്ങ്‌ ഞങ്ങളില്‍ ശ്രേഷ്ഠനാകുന്നു. ഈ ശരീരത്തില്‍ നിന്ന്‌ 
വിട്ടുപോകരുത്‌. 

അഥ ഹൈനം വാഗുവാച:- യദഹം 

വസിഷ്ഠോ £സ്മി ത്വം തദ്വസിഷ്ഥോ£ 

സീതി അഥഹൈനം ചക്ഷുരുവാചഃ- 

യദഹം പ്രതിഷ്ഠാ 7 സ്മി, ത്വം തത്‌ പ്രതി 


ഷ്ഠാസീതി. 


അഥ ഹൈനം ശ്രോത്രമുവാച:- 

യദഹം സംപദസ്മിത്വം തത്‌ സംവ 

ദസീതി അഥ ഹൈനം മന ഉവാചഃ- 

യദഹമായ തനമസ്തി, ത്വം തദായ 

തനമസീതി. 

വാക്ക്‌ ഈ മുഖ്യപ്രാണനോട്‌ പറഞ്ഞു: ഞാന്‍ വസിഷ്ഠ 
നാകുന്നു എന്നത്‌ ഏതോ ആ വസിഷ്ഠന്‍ നീയാകുന്നു. അന 
ന്തരം ചക്ഷുസ്സ്‌ മുഖ്യപ്രാണനോട്‌ പറഞ്ഞു:- ഞാന്‍ പ്രതിഷ്ഠ 
യാകുന്നതേതോ ആ പ്രതിഷ്ഠ നീയാകുന്നു. അനന്തരം ശ്രോത്രം 
ഈ മുഖ്യപ്രാണനോട്‌ പറഞ്ഞു: ഞാന്‍ ഏതു സമ്പത്താകുന്നു 
വോ, ആ സമ്പത്ത്‌ നീ ആകുന്നു. മനസ്സ്‌ മുഖ്യരപാണനോടു 
പറഞ്ഞു: ഞാന്‍ ഏതായതനമാകുന്നുവോ, ആ ആയതനം 
നീയാകുന്നു. 

ന വൈ വാചോ, നചക്ഷുംഷി, നശ്രോ 

ത്രാണി, ന മനാം -- സീത്യാ ചക്ഷതേ; പ്രാ 

ണാ ഇത്യേവാ ചക്ഷതേ; പ്രാണോ 

ഹ്യേവൈതാനി സർവാണി ഭവന്തി. 

വാക്കുകള്‍ എന്നു പറയുന്നില്ല; ചക്ഷുസ്സുകള്‍ എന്നു പറ 
യുന്നില്ല; ശ്രോത്രങ്ങള്‍ എന്നു പറയുന്നില്ല; മനസ്സുകള്‍ എന്നു 
പറയുന്നില്ല; പ്രാണങ്ങള്‍ എന്നു തന്നെ പറയുന്നു. എന്തെന്നാല്‍ 
ഈ വാഗാദികളെല്ലാം പ്രാണന്‍ തന്നെയാകുന്നു. 


രണ്ടാം ഖണ്ഡം 


സഹോവാച കിംമേ £ന്നം ഭവിഷ്യതീതിയത്‌ 
കിഞ്ചിദിദമാ ശ്വഭ്യ ആ ശകുനിഭ്യ ഇതിഹോ 
ചു, തദ്വാ ഏതദന സ്യാന്ന, മനോഹവൈ 
നാമ പ്രത്യക്ഷം ന ഹ വാ ഏവം വിദി 
കിഞ്ചനാനന്നം ഭവതീതി 


മുഖ്യപ്രാണന്‍ ചോദിച്ചു: എനിക്ക്‌ അന്നം എന്തായിരിക്കും? 
ശ്വാക്കള്‍ മുതല്‍ ശകുനികള്‍ വരെ ഈ ലോകത്തുള്ള തെല്ലാം. 


2 


ലെ ടെ 


വാഗാദികള്‍ ഉത്തരം പറഞ്ഞു. അങ്ങനെയുള്ള ഇതെല്ലാം 
പ്രാണന്റെ അന്നമാകുന്നു. അനന്‍ എന്നുള്ളത്‌ പ്രത്യക്ഷമായ 
നാമമാകുന്നു. ഇപ്രകാരം അറിയുന്നവനില്‍ യാതൊന്നും അന്ന 
മല്ലാത്തതായി ഭവിക്കയില്ല. 

സഹോവാച: കിം മേ വാസോ ഭവിഷ്യ 

തീതി; ആപ ഇതി ഹോചുഃ തസ്മാദ്വാ 

ഏതദശിഷ്യന്തഃ പുരസ്താച്ചോ പരിഷ്ഠാ 

ച്ചാദ്ദിഃ പരിദധതിലമ്ഭൂകോ ഹ 

വാസോ ഭവത്യനഗ്നോ ഭവതി. 

പ്രാണന്‍ പിന്നേയും ചോദിച്ചു: എനിക്ക്‌ വസ്ത്രം എന്താ 
യിരിക്കും? അപ്പുകള്‍ വാഗാദികള്‍ പറഞ്ഞു. അശിക്കുവാന്‍ 
പോകുന്നവര്‍ ഭോജനത്തിനു മുന്‍പിലും, ഭോജനം കഴിഞ്ഞും 
അപ്പുകളെകൊണ്ട്‌ മുഖ്യപ്രാണനെ ഉടുപ്പിക്കുന്നു. ഇങ്ങനെ 
ചെയ്യുന്നത്‌ അപ്പുകള്‍ പ്രാണന്റെ വസ്ത്രമായതുകൊണ്ടാണ്‌. 
മനസ്സിനെ ലഭിക്കുന്നവനായി ഭവിക്കും. ഉത്തരീയമുളളവനാ 
യിത്തീരും. 

തദ്ധൈതത്‌ സത്യകാമോ ജാബാലോ 

ഗോശ്രുതയേ വൈയാ പ്ര പദ്യായോ 

ക്ത്വോവാച:- യദ്യപ്യേ തച്‌ ച്തുഷ്കായ 

സ്ഥാണവേ ബ്രുയാജ്ജായേരന്നേ വാസ്മി 

ഞ്ശാഖാഃ, പ്രാരോഹേയുഃ പലാശാനീതി. 

ഇങ്ങനെയുള്ള ഈ പ്രാണദര്‍ശനത്തെ ജാബാലയുടെ 
പുത്രനായ സത്യകാമന്‍ വ്യാഘഘപത്തിന്റെ പുത്രനായ ഗോശ്രു 
തിക്ക്‌ പറഞ്ഞു കൊടുത്തിട്ട്‌ പറഞ്ഞു. ഇതിനെ ശുഷ്കമായ കുറ്റി 
ക്കുപോലും പറഞ്ഞുകൊടുക്കുകയാണെങ്കിര്‍, ഈ സ്ഥാണു 
വില്‍ ശാഖകള്‍ ഉണ്ടാവും. ഇലകള്‍ മുളക്കുകയും ചെയ്യും. 

അഥ യദി മഹജ്ജി ഗമിഷേ, ദമാവാസ്യാ 

യാം ദീക്ഷിത്വാ പൌര്‍ണ്ണമാസ്യാം രാ 

ത്ര സര്‍വ ഷധസ്യ മന്ഥം ദധിമധുനോ 

രുപമഥ്യ, ജ്യേഷ്ഠായ ശ്രേഷ്ഠായ സ്വാ 

ഹേത്യ ഗ്നാവാജ്യസ്യ ഹുത്വാ മന്ഥേ 

സംപാതമവനയേത്‌. 

അനന്തരം മഹത്വത്തെ ഗമിക്കുവാന്‍ ഇച്ഛിക്കുകയാണെ 
ങ്കില്‍ കറുത്തവാവുന്നാള്‍ ദീക്ഷിച്ചിട്ട്‌ വെളുത്തവാവുന്നാള്‍ 
രാത്രിയിൽ എല്ലാ ഈൌഷധത്തിന്റേയും പിഷ്ടത്തെ തൈരും 
തേനും കൂട്ടിയതില്‍ കലക്കിയിട്ട്‌ അഗ്നിയില്‍ ജ്യേഷ്ഠായ 
ശ്രേഷ്ഠായ സ്വാഹം എന്ന്‌ ആജ്യത്തെ ഹോമിച്ചിട്ട്‌ സംപാദത്തെ 
മന്ഥത്തില്‍ വീഴ്ത്തണം. 

വസിഷ്ടായ സ്വാഹേതൃഗ്നാ വാജ്യസ്യ ഹുത്വാ 

മന്ഥേ സംപാത മവനയേത്‌; പ്രതിഷ്ഠായൈ 

സ്വാഹേതൃഗ്നാ വാജ്യസ്യ ഹൂത്വ മന്ഥേ 

സമ്പാതമവനയേത്‌, സമ്പദേ സ്വാഹേത്യ 


ന്നാ വാജ്യസ്യ ഹുത്വാ മന്ഥേ സമ്പാത 


K 


മവ നയേത്‌; ആയതനായ സ്വഹേത്യഗ്നാ 

വാജ്യസ്യ ഹുത്വാ മന്ഥേ സമ്പാതമവനയേത്‌. 

വസിഷ്ഠായ സ്വാഹം എന്ന്‌ അഗ്നിയില്‍ ആജ്യത്തെ ഹോമി 
ചിട്ട്‌ സമ്പാതത്തെ മന്ഥത്തില്‍ വീഴ്ത്തണം. പ്രതിഷ്ഠായൈ 
സ്വാഹാ എന്ന്‌ അഗ്നിയില്‍ ആജ്യത്തെ ഹോമിച്ചിട്ട്‌ സമ്പാ 
ദത്തെ മന്ഥത്തില്‍ വീഴ്ത്ത ണം. സമ്പാദേ സ്വാഹാ എന്ന്‌ അഗ്നി 
യില്‍ ആജ്യത്തെ ഹോമിച്ചിട്ട്‌ സമ്പാദത്തെ മന്ഥത്തില്‍ വീഴ്ത്ത 
ണം. ആയതനായ സ്വാഹാ എന്ന്‌ അഗ്നിയില്‍ ആജ്യത്തെ 
ഹോമമിച്ചിട്ട്‌ സമ്പാദത്തെ മന്ഥത്തില്‍ വീഴ്ത്തണം. 

അഥ പ്രതിസൃപ്യാഞ്ജലന മന്ഥമാദായ 

ജപതി:- അമോനാമാസി; അമാര്‍ഹി 

തേ സർവമിദം; സഹി ജ്യേഷ്ഠഃ ശ്രേ 

ഷ്ഠോ രാജ / ധിപതിഃ, സമാജൈ്യഷ്ഠ്യം 

ശ്രൈഷ്ഠ്യം രാജ്യമാധിപത്യം ഗമയതു; അ 

ഹമേവേ തത്‌ സര്‍വമസാനി. 

അനന്തരം അല്പം അകലെ മാറി തൊഴുകൈയില്‍ 
മന്ഥത്തെ എടുത്തു താഴേപറയുന്ന മന്ത്രം ജപിക്കണം:- നീ 
അമന്‍ എന്നു പേരുള്ളവനാകുന്നു. എന്തെന്നാല്‍ ഈ ജഗ 
ത്തെല്ലാം നിന്റെ കൂടെയാകുന്നു. പ്രാണഭടഠൂതമായ മന്ഥം 
ജ്യേഷ്ഠനും ശ്രേഷ്ഠനും, ദീപ്തിമാനും, അധിഷ്ഠിതി ചെയ്തു 
പാലിക്കുന്നവനും ആകുന്നു. ആ മന്ഥം എന്റെ ജേഷ്ഠത്വ 
ത്തേയും ശ്രേഷ്ഠതയേയും രാജ്യത്തേയും ആധിപത്യത്തേയും 
പ്രാപിക്കും. ഞാന്‍ തന്നെ ഈ ജഗത്തെല്ലാമായി തീരും. 

അഥ ഖല്വേ തയര്‍ച്ചാ പച്ഛ ആചാ 

മതി തത്‌ സവിതുര്‍വ്യണി മഹ ഇത്യാ 

ചാ മതി; വയം ദേവസ്യ ഭോജനമിത്യാ 

ചാമതി; ശ്രേഷ്ഠം സര്‍വധാതമമിത്യാ 

ചാമതി; തുരം ഭഗസ്യ ധീമഹീതി സര്‍വം 

പിബതി, നിര്‍ണിജ്യ കംസം ചമസം 

വാ പശ്ചാദഗ്നേഃ സംവിശതി ചര്‍മ്മണി 

വസ്ഥണ്ഡിലേ വാ വാ ചം യമഃ അപ്ര 

സാഹഃ സയദി്രിയം പശ്യേത്‌ സമൃ 

ദ്ധം കര്‍മ്മേതി വിദ്യാത്‌. 

അനന്തരം താഴേ പറയുന്ന ജക്കുകൊണ്ട്‌ ഒരോ പാദം വീത 
മായി ആചമിക്കണം. തത്‌ സവിതുര്‍വ്യണീമഹേ എന്ന്‌ ആച 
മിക്കണം വയം ദേവസ്യ ഭോജനം എന്ന്‌ ആചമിക്കണം. 
ശ്രേഷ്ഠം സര്‍വധാതമം എന്ന്‌ ആചമിക്കണം തുരംഭഗസ്യ 
ധീമഹി എന്ന്‌ മുഴുവനും പാനം ചെയ്യണം. 

ആചമനത്തിനുള്ള ജക്കിന്റെ സ്വരൂപം:- 

തത്സവി തുര്‍വ്യണീമഹേ വയം ദേവസ്യ 

ഭോജനം ശ്രേഷ്ഠം സര്‍വധാ തമം തുരം 


ഭഗസ്യ ധീമഹീ എന്നാണ്‌. 


1 


ഞങ്ങള്‍ സവിതാവായ ദേവന്റെ എല്ലാ അന്നങ്ങള്ളേലെളും 
ശ്രേഷ്ഠവും എല്ലാ ജഗത്തിനേയും ഏറ്റവും ധാരണം ചെയ്യു 
ന്നുതം, എല്ലാ ജനത്തിനേയും അതിശയേന വിധാനം ചെയ്യു 
ന്നതുമായ ആ ഭോജനത്തെ വരിക്കുന്നു. സവിതാവായ ദേവന്റെ 
സ്വരൂപത്തെ വേഗത്തില്‍ ഞങ്ങള്‍ ധ്യാനിക്കുകയാണ്‌. കംസ 
ത്തേയോ ചമസത്തേയോ കഴുകിയിട്ടു അഗ്നിയുടെ പടിഞ്ഞാ 
റുവശം തുകലിലോ വെറും തറയിലോ വാചം യമനായിട്ടു ഉറ 
ങ്ങണം. അവന്‍ അനിഷ്ടസ്വപ്നദര്‍ശനം കൊണ്ടും ഇളകാതെ 
മനസ്സുറപ്പിച്ചു സ്ത്രീയേ കാണുകയാണങ്കില്‍ (സ്വപ്നത്തില്‍) 
കര്‍മ്മം സമൃദ്ധമാണന്ന്‌ അറിഞ്ഞുകൊള്ളണം. 


തദേഷ ശ്ലോകഃ-- യദാ കര്‍മ്മസു കാമ്യേ 

ഷുസ്ത്രിയം സ്വപ്നേഷു പശ്യതി, സമൃ 

ദ്ധിം തത്ര ജാനിയാത്‌ തസ്മിന്‍ സ്വപ്ന 

നിദര്‍ശനേ തസ്മിന്‍ സ്വപ്നനിദര്‍ശനേ 

ആ അര്‍ത്ഥത്തില്‍ താഴെപ്പറയുന്ന ശ്ലോകമുണ്ട്‌. എപ്പോള്‍ 
കാമ്യങ്ങളായ കര്‍മ്മങ്ങളില്‍ സ്വപ്നം കാണുമ്പോള്‍ സ്ത്രീയേ 


കാണുന്നുവോ അങ്ങിനെയുള്ള പക്ഷം അവിടെ കര്‍മ്മങ്ങളുടെ 
ഫലപ്രാപ്തിയുണ്ടെന്നു അറിയണം. 


മൂന്നാം ഖണ്ഡം 


ശ്വേതകേതുര്‍ഹാ£ രൂണേയഃ പഞ്ചാലാനാം 
സമിതീ മേയായ തം ഹ പ്രവാഹണോ 
ജൈവലിരുവാചഃ-- കുമാരാനുത്വാ ശിഷത്‌ 


പിതേതി അനു ഹി ഭഗവ ഇതി. 


ആരുണിയുടെ പുത്രനായ ശ്വേത കേതു പഞ്ചാലങ്ങള്‍ 
എന്നു പറയുന്ന ജനപദങ്ങളുടെ സമിതിയില്‍ ചെന്നു. ആശ്വേത 
കേതുവിനോട്‌ ജീവലന്റെ പുത്രനായ പ്രവാഹണന്‍ പറഞ്ഞു 
അല്ലയോ കുമാരാ, പിതാവ്‌ നിന്നെ അനുശാസിച്ചിട്ടുണ്ട. ശ്വേത 
കേതു ഉത്തരം പറഞ്ഞു. 


വേത്ഥ യദിതോ [ധി പ്രജാഃ പ്രയന്തീതി 
ന ഭഗവ ഇതി. വേത്ഥ യഥാ പുനരാ 
വര്‍ത്തന്ത ഇതി. ന ഭഗവ ഇതി. വേത്ഥ 
പഥോര്‍ദ്ദേവയാനസ്യ പിതൃയാണസ്യു ച 


വ്യാവര്‍ത്തനമിതി. ന ഭഗവ ഇതി. 


പ്രജകള്‍ ഈ ലോകത്തില്‍ നിന്ന്‌ മുകളില്‍ എങ്ങോട്ടു ഗമി 
ക്കുന്നുവോ, അതു നിനക്ക്‌ അറിയാമോ? പ്രവാഹണന്‍ ചോദി 
ച്ചു. അറിഞ്ഞുകൂടാ ഭഗവാനേ ശ്വേതകേതു മറുപടി പറഞ്ഞു. 
എപ്രകാരം തിരിച്ചുപോരുന്നു എന്നു നിനക്ക്‌ അറിയാമോ? 
എന്നു പ്രവാഹണന്‍ ചോദിച്ചു. അല്ലയോ ഭഗവാനേ, അറിഞ്ഞു 
കൂടാ എന്ന്‌ ശ്വേതകേതു ഉത്തരം പറഞ്ഞു. ദേവയാനത്തിന്റേ 
യും, പിതൃയാനത്തിന്റേയും വഴികളുടെ പരസ്പര വിയോഗ 
സ്ഥാനത്തെ നിനക്ക്‌ അറിയാമോ? എന്നു വീണ്ടും ചോദിച്ചു. 
അറിഞ്ഞുകൂടാ ഭഗവാനേ എന്നു ഉത്തരം പഞ്ഞു. 


K 


വേത്ഥ യഥാ !ന്‍സയലോകോ ന സംപൂര്‍യ്യത 
ഇതി; ന ഭഗവ ഇതി. വേത്ഥ യഥാപ 
ഞ്ചമ്യാമാഹൂതാവാപഃ പുരുഷവചസോ 

ഭവന്തീതി. നൈ ഭഗവ ഇതി. 

പരലോകം എന്തുകാരണത്താല്‍ നിറയാതെ ഇരിക്കുന്ന 
തെന്ന്‌ നിനക്ക്‌ അറിയാമോ? എന്ന്‌ പ്രവാഹണന്‍ ചോദിച്ചു. അറി 
ഞ്ഞുകൂടാ ഭഗവാനേ എന്നുത്തരവും പറഞ്ഞു. ഏതുപ്രകാരം 
അഞ്ചാമത്തെ ആഹുതിയില്‍, ആ ഹുതി സാധനങ്ങളായ അപ്പു 
കള്‍ പുരുഷന്‍ എന്നുള്ള വചസ്സോടു കൂടിയവനായി ഭവിക്കു 
ന്നതെന്ന്‌ നിനക്കറിയാമോ? പ്രവാഹണന്‍ ചോദിച്ചു. ഭഗവാനെ 
തീരെ അറിഞ്ഞുകൂടാ ശ്വേതകേതു പറഞ്ഞു. 

അഥനു കിമനു ശിഷ്ടോ 2 വോ ചഥഃയോ 

ഹീമാനി ന വിദ്യാത്‌ കഥം സോ നു 

ശിഷ്ഠോ ബ്രൂവിത? ഇതി. സഹാ £ 

യസ്തഃ പിതുരര്‍ദ്ധമേയായ തം ഹോവാച- 

അനനുശിഷ്യ വാവമാ ഭഗവാന ബ്രവീദനു 

ത്വാ 2 ശിഷ്യമിതി 

അനുശാസിക്കപ്പെട്ടിട്ടുണ്ടെന്ന്‌ നീ പറഞ്ഞതെന്താണ്‌? ആര്‍ 
ഈ ചോദിച്ച സംഗതികളെ അറിയുകയില്ലയോ അവന്‍ അനു 
ശാസിക്കപ്പെട്ടവനെന്ന്‌ എങ്ങിനെ പറയും? എന്നു പ്രവാഹണന്‍ 
ചോദിച്ചു. ശ്വേതകേതു വളരെ വിഷമിച്ച്‌ പിതാവിന്റെ സ്ഥാന 
ത്തില്‍ ആഗമിച്ചു. പിതാവിനോട്‌ പറഞ്ഞു. അനുശാസിക്കാതെ 
തന്നെ ഭഗവാന്‍ ഞാന്‍ അനുശാസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്‌ 
എന്നോട്‌ പറഞ്ഞു. 

പഞ്ചമാ രാജസ്യ ബന്ധുഃ 2 പ്രശ്നാന 

പ്രാക്ഷീത്‌, തേഷാം നൈകം ചനാശകം 

വിവക്തുമിതി; സ ഹോവാച:- യഥാ 

മാത്വം തദൈതാനവ ദോ യഥാ 2ഹ 

മേതേഷാം നൈകം ചനവേദ; യദ്യ 

ഹമിമാന പേദിഷ്യം, കഥം തേ നാവക്ഷ്യമിതി. 

ക്ഷത്രബന്ധു എന്നോട്‌ അഞ്ചു ചോദ്യങ്ങള്‍ ചോദിച്ചു. ആ 
ചോദ്യങ്ങളില്‍ ഒന്നുപോലും വിശേഷിച്ചു നിര്‍ണ്ണയിക്കുന്നതിന്‌ 
ഞാന്‍ ശക്തനായില്ല. പിതാവ്‌ പറഞ്ഞു. നീ വന്ന ഉടനെ 
എന്നോട്‌ ഈ പ്രശ്നങ്ങളെപ്പറ്റി എങ്ങിനെ പറഞ്ഞുവോ അതു 
പോലെ തന്നെ അറിഞ്ഞുകൊള്ളൂ. ഞാന്‍ ഈ പ്രശ്നങ്ങളില്‍ 
ഒന്നിനേയും അറിയുന്നില്ല. ഞാന്‍ ഇവയെ അറിഞ്ഞിരുന്നു 
എങ്കില്‍ നിനക്ക്‌ പറഞ്ഞുതരാതിരിക്കുമായിരുന്നുവോ? 

സ ഹ ഗൌാതമോ രാജ്ഞോ 7 ര്‍ദ്ധമേയായ; 

തസ്മൈ ഹ പ്രാപ്താ യാര്‍ഹാം ചകാര; 

സ ഹ പ്രാതഃ സഭാഗ ഉദേയായ; തം 

ഹോവാച:- മാനുഷസ്യ ഭഗവന്‍ ഗൌതമ 

വിത്തസ്യ വരം വൃണിഥാ ഇതി. സഹോവാ 


ച:- തവൈവ രാജന്‍! മാനുഷം വിത്തം 


൮ 


യാമേവ കുമാര സ്യാന്തേ വാചമ ഭ 
ഷഥാ, സ്താമേ വമേ ബ്രൂഹീതി സഹ 
കൃഛ്റീ ബഭൂവ. 


ആ ഗൌതമന്‍, രാജാവിന്റെ അടുത്തു ചെന്നു. തന്റെ 
അടുക്കല്‍ വന്ന ആ ഗൌതമനെ പൂജിച്ചു. ഗൌതമന്‍ രാവിലെ 
രാജസഭയില്‍ വന്നപ്പോള്‍ അദ്ദേഹത്തിന്റെ അടുക്കല്‍ കയറി 
ച്ചെന്നു ഗാതമനോട്‌ രാജാവ്‌ പറഞ്ഞു. അല്ലയോ പൂജ്യനായ 
ഗാൌതമാ, മനുഷ്യസംബന്ധിയായ വിത്തത്തെ സംബന്ധിച്ച്‌ 
അങ്ങേക്ക്‌ ഇഷ്ടമുള്ളതു അങ്ങു വരിച്ചുകൊള്ളു. ഗൌതമന്‍ പറ 
ഞ്ഞു. അല്ലയോ രാജാവേ, മാനുഷമായ വിത്തം അങ്ങേക്കു 
തന്നെ ഇരിക്കട്ടെ. എന്റെ കുമാരന്റെ അടുക്കല്‍ ഏതു വാക്കിനെ 
അങ്ങു പറഞ്ഞുവോ, അത്‌ എനിക്കു പറഞ്ഞു തരൂ. ആ രാജാവ്‌ 
ദുഃഖമുള്ളവനായി ഭവിച്ചു. 


തം ഹ ചിരം വസേത്യാജ്ഞാപയാം ചകാര; 
തം ഹോവാച; യഥാമാത്വം ഗാതമാവ 
ദോയഥേയംന പ്രാക്‌ ത്വത്തഃ പുരാ 
വിദ്യാ ബ്രഹ്മണാന്‍ ഗച്ഛതി തസ്മാദു സര്‍വേ 
ഷു ലോകേഷു ക്ഷത്ര സ്യൈവ പ്രശാസന 


മഭൂദിതി തസ്മൈ ഹോവാച 


അവനോട്‌ വളരെ നാള്‍ അവിടെത്തന്നെ താമസിക്കു എന്ന്‌ 
രാജാവ്‌ ആജ്ഞാപിച്ചു. ആ ഗൌതമനോട്‌ രാജാവു പറഞ്ഞു. 
അല്ലയോ ഗൌതമാ, അങ്ങ്‌ എന്നോട്‌ ഏതു പ്രകാരത്തില്‍ പറ 
ഞ്ഞുവോ അതു പറയാനുണ്ട്‌. എപ്രകാരം ഈ വിദ്യ, നിനക്കു 
മുന്‍പ്‌, ബ്രാഹ്മണരെ ഗമിച്ചിട്ടില്ലയോ, അപ്രകാരം ലോകത്തില്‍ 
പ്രസിദ്ധമാകുന്നു. അതുകൊണ്ട്‌ പണ്ട്‌ എല്ലാ ലോകങ്ങളിലും 
ക്ഷത്രിയ ജാതിക്കു മാത്രമെ ശിഷ്യന്മാരെ ഈ വിദ്യകൊണ്ട്‌, 
അനുശാസിക്കുക എന്നുള്ളത്‌ ഉണ്ടായിരുന്നുള്ളു എന്നു പറ 
ഞ്ഞിട്ട്‌ ഗൌതമന്‍ വിദ്യയെ ഉപദേശിച്ചുകൊടുത്തു. 


നാലാം ഖണ്ഡം 


അഞ്ചാമത്തെ ആഹുതിയില്‍ അപ്പുകള്‍ക്കു പുരുഷന്‍ 
എന്ന പേരു പറയാവുന്നതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന്‌ 
ആദ്യമായി സമാധാനം പറയുന്നു. അതിനു സമാധാനം പറ 
ഞ്ഞുകഴിഞ്ഞാല്‍ പിന്നെ മറ്റചോദ്യങ്ങള്‍ക്ക്‌ സമാധാനം പറയു 
ന്നതിന്‌ എളുപ്പമാകുന്നു. 


വാജസ നേയകത്തില്‍ അഗ്നി ഹോത്രഹൂതികള്‍ അവയുടെ 
ഫലത്തെ ആരംഭിക്കുന്നതിനെപ്പറ്റി യാജ്ഞവല്‍ക്ക്യന്‍, ജനക 
നോട്‌ ചോദിക്കുന്നവയായി ആറു ചോദ്യങ്ങള്‍ ഉണ്ട്‌. അവ -- 
രാവിലെയും വൈകിട്ടും ഹോമിക്കപ്പെടുന്ന, അഗ്നി ഹോത്രഹൂ 
തികള്‍ ഈ ലോകത്തില്‍നിന്ന്‌ ഉല്‍ക്രമിക്കുന്നത്‌ ഉല്‍ക്രമിച്ച 
തിന്റെ ശേഷം അവ, തങ്ങളുടെ ആശ്രയന്‍ തൃപ്തിയെ സമ്പാ 
ദിച്ചുകൊടുക്കുന്നത്‌, തൃപ്തിയെ സമ്പാദിച്ചു കൊടുത്തുകൊ 
ണ്ടിരുന്നിട്ട്‌ അവ ഈ ലോകത്തിലേക്ക്‌ തിരിച്ചുപോരുന്നത്‌, അന 
ന്തരം അവയ്ക്ക്‌ ആശ്രയമായ പുരുഷന്‍ പരലോകത്തിലേക്ക്‌ 
ഉത്ഥാനശീലനായിത്തീരുന്നത്‌, ഇവയെല്ലാമെങ്ങിനെ? എന്നതാ 


ണ്‌. അവക്കു സമാധാനവും പറയുന്നു. Sere പി 
ആങൂതികള്‍ ഉല്‍ക്രമിക്കുന്ന യജമാനനെ, പരിവേഷ്ഠനം 
ചെയ്ത്‌ ഉല്‍ക്രമിക്കുന്നു. യജമാനന്‍ ധൂമാദിയില്‍ കൂടി അന്ത 
രീക്ഷത്തില്‍ പ്രവേശിക്കുമ്പോള്‍ അവനെ ആശ്രയിച്ചിരിക്കുന്ന 
ആഹുതികളും അന്തരീക്ഷത്തില്‍ പ്രവേശിക്കുന്നു. അവിടെ 
സ്ഥിതിചെയ്യുന്ന യജമാനന്‍, സുഖകരമായി ഇവയും അവിടെ 
സ്ഥിതിചെയ്തുകൊണ്ട്‌ അന്തരീക്ഷത്തെ ആഹവനീയനെ 
പ്പോലെ ആക്കുന്നു. ആഹുതിക്ക്‌ അധികരണമായിട്ടുള്ളത്‌ ആഹ 
വനീയനാകുന്നു. അത്‌ വായുവിനെ സമിത്തുപോലെ ആക്കു 
ന്നു. വായുവിനെകൊണ്ട്‌ അന്തരീക്ഷം ദീപിക്കുന്നു. മരീചിക 
ളെത്തന്നെ ശുദ്ധമായ ആഹുതിയാകുന്ന രശ്മികള്‍, അന്തരീ 
ക്ഷത്തില്‍ വ്യാപ്തങ്ങളാണല്ലോ? അങ്ങിനെ അന്തരീക്ഷത്തില്‍ 
സ്ഥിതിചെയ്തുകൊണ്ട്‌, അവിടെ സ്ഥിതിചെയ്യുന്ന യജമാന 
നെ, ഫലോന്മുഖനാക്കിത്തീര്‍ക്കുന്നു. പിന്നെ യജമാനന്‍, അന്ത 
രീക്ഷത്തില്‍ നിന്ന്‌, കൂടെ കൂടെ ഉല്‍ക്രമിക്കുമ്പോള്‍ അവയും 
കൂടെ ഉല്‍ക്രമിക്കുന്നു. യജമാനന്‍ ദ്യുലോകത്തില്‍ പ്രവേശി 
ക്കുമ്പോള്‍ അവ ദ്യുലോകത്തില്‍ പ്രവേശിക്കുന്നു. അവിടെ 
പ്രവേശിച്ച്‌ ആദ്യുലോകത്തെത്തന്നെ ആഹവനീയനാക്കി, ആദി 
തൃനെ സമിത്താക്കി തീര്‍ക്കുന്നു. മുന്‍പ്‌ അന്തരീക്ഷത്തില്‍ 
സ്ഥിതിചെയ്യുന്ന യജമാനനെ തര്‍പ്പണം ചെയ്യുന്നു എന്നു പറ 
ഞ്ഞതുപോലെ, ആ ആഹൂതികള്‍ ദ്യുലോകത്തില്‍ സ്ഥിതിചെ 
യ്യുന്ന യജമാനനേയും ഫലദാനം കൊണ്ട്‌ സുഖിപ്പിക്കുന്നു. 
അനന്തരം ആ ആഹൂതികള്‍ ക്ഷയിച്ചു തുടങ്ങുകയും യജമാ 
നന്‍ ദ്യൂലോകത്തില്‍ നിന്ന്‌ പൃഥിവിയില്‍ പ്രവേശിക്കയും 
ചെയ്യുമ്പോള്‍ അവയും അപ്പുകളായിത്തീര്‍ന്നു. കൂടെ തിരിച്ചു 
പോരുന്നു. പിന്നെ അവ പൃഥിവിയില്‍ പ്രവേശിച്ച്‌ തങ്ങളുടെ 
ആശ്രയത്തെ വ്രീതി മുതലായവയോടു ചേര്‍ത്ത്‌ ആശ്രയ ദ്വാരേ 
ണ, രേതസ്സിനെ നിഷേചനം ചെയ്യുന്ന പുരുഷനില്‍ പ്രവേശി 
ക്കുന്നു. ആ പുരുഷനില്‍ നിന്ന്‌ സ്ത്രീയില്‍ പ്രവേശിച്ച്‌, ഗര്‍ഭ 
മായിത്തീര്‍ന്ന്‌ തങ്ങളുടെ ആശ്രയത്തെ, കര്‍മ്മാനുഷ്ഠാനുയോ 
ഗൃയമായ ലോകത്തിലെക്കുയരുന്നവനായിത്തീരുന്നു. ഇങ്ങനെ 
യെല്ലാം ജനകന്‍, മേല്‍പ്പറഞ്ഞ ചോദ്യങ്ങള്‍ക്കുത്തരം പറഞ്ഞു. 
എന്നാല്‍ അതില്‍ അഗ്നി ചോത്രാഹൂതികളുടെ കര്‍യ്യാരംഭം 
മാത്രം ഇന്നവിധത്തിലുണ്ടാകുന്നു എന്നേ പറഞഅഞിട്ടുള്ളു. 
ഇതിലാകട്ടെ അഗ്നിഹോത്രാഹൂതികളുടെ പരിണാമരുപമായ 
കാര്‍യ്യാരംഭത്തെ അഞ്ചായി വിഭജിച്ച്‌ ഉത്തരമാര്‍ഗ്ഗപ്രാപ്തിക്ക്‌ 
സാധനമായി, അഗ്നികളെന്ന നിലയില്‍ അവയുടെ ഉപാസന 
വിധിക്കുവാനിശ്ചിച്ചുകൊണ്ടു പറയുന്നു. 


അസ വാവ ലോകോ ഗതമാഗ്നി- 

സ്തസ്യ 2 7 ദിത്യ ഏവ സമിദ്‌, രശ്മയോ 

ധൂമാ £ ഹരച്ചി ശ്ചന്ദ്രമാ അങ്ങ്ഗ്നരാ, 

നക്ഷ്രതാണി വിസ്ഫുലിങ്ങ്ഗാഃ 

അല്ലയോ, ഗൌതമാ, അങ്ങേ ലോകം തന്നെ അഗ്നിയാകു 
ന്നു. ദ്യു ലോകമെന്നു പറയുന്ന അഗ്നിക്ക്‌ ആദിത്യന്‍ തന്നെ 
സമിത്താകുന്നു. രശ്മികള്‍ ധുമമാകുന്നു. പകല്‍ ജ്വാലയാകു 


ന്നു. ചന്ദ്രമസ്സ്‌ അങ്ഗാരങ്ങളാകുന്നു. നക്ഷത്രങ്ങള്‍ തീപ്പൊരി 
കളാകുന്നു. 


P 


തസ്മിന്നേ തസ്മിന്നഗ്നു ദേവഃ ശ്രദ്ധാംജൂ 
ഹ്വതി, തസ്യാ ആഹുതേഃ സോമാ 

രാജ സംഭവതി. 

അങ്ങിനെയുള്ള ഈ അഗ്നിയില്‍ അശഗ്്യാദികള്‍ ശ്രദ്ധ 


യെന്നു പറയപ്പെടുന്ന അപ്പുകളെ ഹോമിക്കുന്നു. ആ ആഹു 
തികയില്‍ നിന്ന്‌ സോമനാകുന്ന രാജാവ്‌ ഉണ്ടാകുന്നു. 


അഞ്ചാം ഖണ്ഡം 


(രണ്ടാമത്തെ ഹോമത്തെ സംബന്ധിച്ച രണ്ടാമത്തെ പര്യാ 
യത്തിന്റെ അര്‍ത്ഥത്തെ അറിയുന്നതിനായി ആ പര്യായം എടു 
ക്കുന്നു.) 

പര്‍ജന്യോ വാവ ഗതമാഗ്നി സ്തസ്യ 

വായുരേവ സമിദ്‌, അഭ്രം ധൂമോ, വി 

ദ്യൂദര്‍ച്ചി, രശനി രംഗാരാ, ഗ്രാ ദനയോ 

വിസ്ഫുലിംഗാഃ 

അല്ലയോ ഗതമാ, വൃഷ്ഠിദേവതതന്നെ അഗ്നിയാകുന്നു. 


ആ പര്‍ജനന്യാകുന്ന അഗ്നിക്ക്‌ വിറക്‌, വായു തന്നെയാകുന്നു. 
മേഘം ധൂമമമാകുന്നു. വിദ്യുത്ത്‌ അര്‍ച്ചിസ്സാകുന്നു. ഇടിത്തീ 


കനലുകളാകുന്നു. ഗര്‍ജ്ജിതശബ്ദങ്ങള്‍ തീപ്പൊരികളാകുന്നു. 


തസ്മിന്നേ തസ്മിന്നഗ്ന ദേവഃ സോമം 
രാജാനം ജൂഹ്വത തസ്യാ ആഹൂതേവ 

ര്‍ഷം സംഭവതി. 

അങ്ങിനെയുള്ള ഈ പര്‍ജ്യന്യനാകുന്ന അഗ്നിയില്‍ ദേവ 


ന്മാര്‍ സോമനാകുന്ന രാജാവിനെ ഹോമിക്കുന്നു. ആ ആഹൂതി 
തിയില്‍ നിന്ന്‌ മഴയുണ്ടാകുന്നു. 


ആറാം ഖണ്ഡം 


പൃഥവീ വാവ ഗതമാഗ്നി -- സ്തസ്യാഃ 

സംവത്സര ഏവ സ മി -- ദാ കാശോ 

ധൂമോ, രാത്രിരര്‍ച്ചി, ര്‍ദ്ദിശോം ഗാരാ, 

അവാന്തര ദിശോ വിസ്ഫുലിംഗാഃ 

അല്ലയോ ഗൌതമാ, പൃഥിവിതന്നെ അഗ്നിയാകുന്നു. ആ 
പൃഥിവി എന്നു പറയുന്ന അഗ്നിക്ക്‌ സമിത്ത്‌ സംവത്സരമാകു 
ന്നു. ആകാശം ധൂമമാകുന്നു. രാത്രി അര്‍ച്ചിസ്സാകുന്നു. ദിക്കു 
കള്‍ അംഗാരങ്ങളാകുന്നു. ഇടദിക്കുകള്‍ തീപ്പൊരികളാകുന്നു. 

തസ്മിന്നേ തസ്മിന്ന ഗ്ന ദേവാ വര്‍ഷം 

ജൂഹ്വതി, തസ്യാ ആഹൂതേരന്നം സംഭവതി 

അങ്ങിനെയുള്ള ഈ പ്രഥിവിയാകുന്ന അഗ്നിയില്‍, ദേവ 


ന്മാര്‍ വര്‍ഷത്തെ ഹോമിക്കുന്നു. ആ ആഹുതിയില്‍ അന്നം 
ഉണ്ടാകുന്നു. 


K 


ഏഴാം ഖണ്ഡം 


പുരുഷോ വാവ ഗതമാഗ്നി, സ്തസ്യ വാഗേ 

വ സമിത്‌, പ്രാണോ ധുമോ, ജിഹ്വാ£ 

ര്‍ച്ചിശ്ചക്ഷുരങ്ങ്‌ ഗാരാഃ ശ്രോത്രം വി 

സ്‌ പുലിങ്ങ്ഗാഃ 

അല്ലയോ ഗൌതമാ, പുരുഷന്‍ അഗ്നിയാകുന്നു. ആ പുരു 
ഷനാകുന്ന അഗ്നിക്ക്‌ സമിത്ത്‌ വാക്കാകുന്നു. പ്രാണന്‍ ധൂമമാ 
കുന്നു. ജിഹ്വ അര്‍ച്ചിസ്സാകുന്നു. ചക്ഷുസ്സ്‌ അങ്ങ്ഗാരങ്ങളാകു 
ന്നു. ശ്രോത്രം തീപ്പൊരികളാകുന്നു. 

തസ്മിന്നേ തസ്മിന്ന ഗ്ന ദേവാ അന്നം 

ജൂഹ്വതി തസ്യാ ആ ഹൂതേരേതഃ സംഭവതി 

അങ്ങിനെയുള്ള ഈ പുരുഷനാകുന്ന അഗ്നിയില്‍ ദേവ 


ന്മാര്‍ വ്രീഹി മുതലായവ കൊണ്ടുണ്ടാക്കപ്പെടുന്ന അന്നം ഹോമി 
ക്കുന്നു. ആ ആഹുതിയില്‍ നിന്ന്‌ രേതസ്‌ ഉണ്ടാകുന്നു. 


എട്ടാം ഖണ്ഡം 


യോഷാ വാവ ഗതമാഗ്നി, സ്തസ്യാ ഉപ 

സ്ഥ ഏവ സമി, ദ്യുദുപമ്ര്ത്രയതേ സ 

ധൂമോ, യോനിരച്ചി, ര്‍യ്യദന്തഃ കരോതി 

തേ £ങ്ങ്‌ ഗാരാ. 

അല്ലയോ ഗതമാ, സ്ത്രീ അഗ്നിയാകുന്നു. ആയോഷാ 
ഗ്നിക്ക്‌ സമിത്ത്‌ ഉപസ്ഥമാകുന്നു. പതുക്കെ വര്‍ത്തമാനം പറ 
യുന്നത്‌ ധൂമമാകുന്നു. യോനി അര്‍ച്ചിസ്സാകുന്നു. അകത്താക്കു 
ന്നത്‌ അങ്ങ്ഗാരങ്ങളാകുന്നു. ചെറിയ സുഖങ്ങള്‍ തീപ്പൊരിക 
ളാകുന്നു. 

തസ്മിന്നേത സ്മിന്നഗ്ന ദേവാ രേതോ 

ജൂഹ്വതി, തസ്യാ, ആഹുതേര്‍ ഗര്‍ഭഃ സംഭവതി. 

അങ്ങിനെയുള്ള ഈ യോഷാഗ്നിയില്‍ ദേവന്മാര്‍ രേത 


സ്സിനെ ഹോമിക്കുന്നു. ആ ആഹുതിയില്‍ നിന്ന്‌ ഗര്‍ഭം ഉണ്ടാ 
കുന്നു. 


ഒന്‍പതാം ഖണ്ഡം 


ഇതി തു പഞ്ചമ്യാ മാഹു താ വാവഃ പുരു 

ഷവചസോ ഭവന്തീതി സ ഉല്ബാവ്യ 

തോ ഗര്‍ഭോ ദശവാ നവ വാ മാസാനന്തഃ 

ശയിത്വാ യാവദ്വാ £ഥ ജായതേ. 

ഇങ്ങനെ അഞ്ചാമത്തെ ആഹൂതിയില്‍ അപ്പുകള്‍ പുരുഷന്‍ 
എന്നു പേരുള്ളവയായിത്തീരുന്നു. ആ ഗര്‍ഭം, ജരായു എന്നു 


പറയുന്ന ഗര്‍ഭവേഷ്ഠനത്താല്‍ ആവൃതമായിട്ട്‌, പത്തോ 
ഒന്‍പതോ മാസക്കാലം അല്ലങ്കില്‍ അതിലല്പം കൂടിയോ 


കുറഞ്ഞോ ഉള്ള കാലം ഉള്ളില്‍ കിടന്നിട്ട്‌ ജനിക്കുന്നു. 


സജായോ യാവദാ യുഷം ജീവതി, തം 
പ്രേതം ദിഷ്ടമിതോ ഗ്ന യ ഏവ, 
ഹരന്തിയത ഏപേ തോ യതഃ സം 


ഭൂതോ ഭവതി. 


ആ ജനിച്ചവന്‍ ആയുസ്സുള്ളിടത്തോളം കാലം ജീവിക്കു 
ന്നു. പരേതനായ അവനെ പരലോകത്തെ ഉദ്ദേശിച്ച്‌ ഈ ഗ്രാമ 
ത്തില്‍ നിന്ന്‌ അവന്‍ ഏത്‌ അഗ്നിയില്‍ നിന്നു വന്നുവോ, 
അവന്‍ ഏത്‌ അഗ്നിയില്‍നിന്നുണ്ടായിരിക്കുന്നുവോ, ആ അഗ്നി 
യിലേക്കുതന്നെ കൊണ്ടുപോവുന്നു. 


പത്താം ഖണ്ഡം 


തദ്യ ഇത്ഥം വിദുഃ, യേ ചേമേ 2രണ്യേ 

ശ്രദ്ധാ തപ ഇത്യുപാസതേ, തേര്‍ച്ചിഷ 

മഭി സംഭവന്തി; അര്‍ച്ചിഷോ 7 ഹരഹ്ന 
ആപൂര്‍യ്യമാണ പക്ഷ -- മാ പൂര്‍യ്യമാണപക്ഷാ 


ദ്യാന്‍ ഷഡ ദങ്ങേതി മാസാം സ്താന്‍ 


പരലോകത്തിലേക്കു ഉധ്വാനം ചെയ്യുന്ന അധികൃതരായ 
ഗൃഹസ്ഥന്മാരില്‍ യാതൊരുത്തന്‍ ഇങ്ങിനെ അറിയുന്നുവോ, 
യാതൊരുത്തന്‍ അരണ്യത്തില്‍ ശ്രദ്ധ തപസ്സ്‌ തുടങ്ങിയവ ഉപാ 
സിക്കുന്നുവോ, അവര്‍ അര്‍ച്ചിരഭിമാനിനിയായ ദേവതയെ 
പ്രാപിക്കുന്നു. അര്‍ച്ചിസ്സില്‍ നിന്ന്‌ അഹരഭിമാനിനിയായ ദേവ 
തയേയും അഹസ്സില്‍ നിന്ന്‌, ശുക്ടപക്ഷാഭിമാനിനിയായ ദേവ 
തയേയും, അപൂര്യമായണ പക്ഷത്തില്‍നിന്ന്‌ സൂര്യന്‍ വട 
ക്കോട്ടു പോവുന്നുവോ, ആ മാസങ്ങളായ ഉത്തരായണ ദേവ 
തയേയും, ഉത്തരായണ ദേവതയില്‍ നിന്ന്‌ സംവത്സരാഭിമാ 
നിയായ ദേവതയേയും, സംവത്സരത്തില്‍ നിന്ന്‌ ആദിത്യ 
നേയും ആദിത്യനില്‍ നിന്ന്‌ ചന്ദ്രനേയും, ചന്ദ്രനില്‍നിന്ന്‌ വിദ്യു 
ത്തിനേയും പ്രാപിക്കുന്നു. അവിടെ അമാനവനായ പുരുഷന്‍ 
ബ്രഹ്മലോകത്തില്‍നിന്ന്‌ വരുന്നു. ആ പുരുഷന്‍ ബ്രഹ്മത്തെ 
പ്രാപിക്കുന്നു. ഇത്‌ ദേവയാനമെന്നു പറയുന്ന മാര്‍ഗ്ഗമാവുന്നു. 


അഥ യ ഇമേഗ്രാമ ഇഷ്ടാ പൂര്‍ത്ത ദത്ത 

മിത്യുപാസതേ, തേ ധുമ മഭി സംഭവന്തി; 

ധുമാദ്രാധ്രിം രാത്രേ രപരപക്ഷ, മപര 

പക്ഷാദ്യാന്‍ ഷഡ്ദക്ധിണൈതിമാം 

സാം സ്താന്‍, നൈതേ സംവത്സരമഭി 

പ്രാപ്നുവന്തി. 

ഗ്രാമത്തില്‍, ഇഷ്ടവും പൂര്‍ത്തവുമായ ദാനം താത്പര്യ 
ത്തോടുകൂടി ചെയ്യുന്നത്‌ ആരാണോ അവര്‍ ധൂമാഭിമാനിയായ 
ദേവതയെ പ്രപിക്കുന്നു. ധൂമത്തില്‍നിന്ന്‌ രാത്ര്യാഭിമാനിനിയായ 
ദേവതയേയും, രാത്രിയില്‍ നിന്ന്‌ കൃഷ്ണപക്ഷാഭിമാനിയായ 
ദേവതയേയും, അപരപക്ഷത്തില്‍നിന്ന്‌ സൂര്യന്‍ ദക്ഷിണദിക്കി 
ലേക്കു പോകുന്ന ആറുമാസത്തിന്റെ അഭിമാനി ദേവതകളേയും 


പ്രാപിക്കുന്നു. ഇവര്‍ സംവത്സരാഭിമാനിനിയായ ദേവതയെ 
പ്രാപിക്കുന്നില്ല. 


K 


മാസേഭ്യഃ പിതൃലോകം പിതൃലോകാ 

ദാകാശ, മാകാശാച്ചന്ദ്രമസം; ഏഷ 

സോമോ രാജത ദേവാനാമന്നം, തം, 

ദേവാ ഭക്ഷയതി. 

മാസങ്ങളില്‍ നിന്നു പിതൃലോകത്തേയും, പിതൃലോക 
ത്തില്‍ നിന്ന്‌ ആകാശത്തേയും, ആകാശത്തില്‍ നിന്ന്‌ ചന്ദ്രമ 
സ്സിനേയും, പ്രാപിക്കുന്നു. ഈ ചന്ദ്രമസ്സ്‌ (ബ്രാഹ്മണരുടെ രാജാ 
വായ സോമനാകുന്നു. ദേവന്മാരുടെ അന്നം അതാകുന്നു. ആ 
അന്നമായ ചന്ദ്രമസ്സിനെ ദേവന്മാര്‍ ഭക്ഷിക്കുന്നു. 

തസ്മിന്‍ യാവത്സം പാതമുഷിത്വാ്‌ 

ഥൈതമേവാധ്വാ തം പുനര്‍ന്നിവര്‍ത്ത 

ന്തേ തഥേത, മാകാശ, മാകാശാ ദ്വാ 

യും, വായുര്‍ഭൂത്വാ ധൂമോ ഭവതി, ധൂമോ 


ഭൂത്വാ (ഗ്രം ഭവതി. 


അഭ്രം ഭൂത്വാ മേഘോ ഭവതി; മേഘോ 

ഭൂത്വാ പ്രവര്‍ഷതി; ത ഇഹ യ്രീഹിയവാ, 

ഓഷധിവനസ്പതയ, സ്തിലമാഷാ ഇതി 

ജായന്തേ അതോ വൈ ഖലു ദുര്‍ന്നിഷ്പ്ര 

പതരം, യായോ ഹൃന്നമത്തി, യോ രേ 

തഃ സിഞ്ചതി, തദ്ഭൂയ ഏവ ഭവതി. 

ആ ചന്ദ്രമണ്ഡലത്തില്‍ കര്‍മ്മക്ഷയംവരെ വസിച്ചിട്ട്‌, 
അടുത്തു പറവാന്‍ പോകുന്ന വഴിക്കുതന്നെ പോയതുപോലെ, 
വീണ്ടും തിരിച്ചുപോരുന്നു. ആകാശത്തേയും ആകാശത്തില്‍ 
നിന്നു വായുവിനേയും പ്രാപിക്കുന്നു. വായുവായിത്തീര്‍ന്നിട്ട്‌ 
ധൂമമായി പരിണമിക്കുന്നു. ധൂമമായിത്തീര്‍ന്നിട്ട്‌ വര്‍ഷമായി 
പതിക്കുന്നു. അവര്‍ ഇവിടെ വ്രീഹികളും യവങ്ങളും ഈഷ 
ധികളും, വൃക്ഷങ്ങളും തിലങ്ങളും മാഷങ്ങളും മറ്റുമായി ജനി 
ക്കുന്നു. ഇക്കാരണത്താല്‍ നിഷ്ക്രമിക്കുവാന്‍ വളരെ പ്രയാ 
സമാണ്‌. ആരെല്ലാം ആ അന്നത്തെ ഭക്ഷിക്കുന്നുവോ, മിക്ക 
വാറും അതിന്റെ എല്ലാം അവയവങ്ങളോടും ആകൃതിയോടും 
കൂടിയവനായിതിരുന്നു. 

തദ്യ ഇഹ രമണീയ ചരണാ, അഭ്യാശോ 

ഹ യത്തേ രമണീയാം യോനിമാപദ്യേരന്‍; 

ബ്രാഹ്മണ യോനിം വാ ക്ഷത്രിയ യോനിം 

വാ വൈശ്യയോനിം വാ അഥയ ഇഹ കപൂ 

യ ചരണാ, അഭ്യാശോ ഹ യത്തേ കപൂയാം 

യോനി മാപദ്യേരന്‍, ശ്വയോനിം വാ സൂ 

കരയോനിം വാ ചണ്ഡാ ലയോനിം വാ 

ആ അനുശയികളില്‍ ആരാണോ ഈ ലോകത്തില്‍ ശോഭ 
നമായ ശീലത്തോടു കൂടിയവരായിരിക്കുന്നത്‌ അവര്‍ ശോഭന 


മായ യോനിയെ അതായത്‌ ബ്രഹ്മണയോനിയേയോ ക്ഷത്രിയ 
യോനിയേയോ വൈശ്യയോനിയേയോ വേഗം പ്രാപിക്കുന്നു. 


P 


യാതൊരുത്തന്‍ ഈ ലോകത്തില്‍ അശോഭനശീലന്മാരായിരി 
ക്കുന്നുവോ, അവര്‍ അശോഭനമായ യോനിയെ അതായത്‌ 
ശ്വയോനിയേയോ, സൂകര യോനിയേയോ ചണ്ഡാലയോനി 
യേയോ വേഗത്തില്‍ പ്രാപിക്കും. 

അഥൈതയോഃ പഥോര്‍ന്ന കതരേണ ചന, 

താനീമാനി ക്ധുദ്രാണ്യ സകൃദാ വര്‍ത്തീനി 

ഭൂതാനി ഭവന്തി; ജായസ്വ്രിയസ്വേത്യേ 

തത്‌ തൃകതീയം സ്ഥാനം തേനാ സന 

ലോകേ ന സംപൂര്‍യ്യതേ; തസ്മാജ്ജൂഗുപ്സേ 

ത; തദേഷ ശ്ലോകഃ 

പിന്നെ ഏതു ഭൂതങ്ങള്‍ ഇപ്പറഞ്ഞ രണ്ടു മാര്‍ഗ്ഗങ്ങളില്‍ 
ഒന്നിലും കൂടി പോകുന്നില്ലയോ, അങ്ങനെയുള്ള ഈ ഭൂത 
ങ്ങള്‍ പല പ്രാവശ്യം ആവര്‍ത്തിക്കുന്ന ഈച്ച, കൊതുക്‌, പുഴു 
മുതലായ ക്ഷുദ്രങ്ങളായി ഭവിക്കുന്നു. ജനിക്കലും മരിക്കലും 
മൂന്നാമത്തെ സ്ഥാനമാകുന്നു. അതുകൊണ്ട്‌ പരലോകം നിറ 
യുന്നില്ല. അതിനാല്‍ സംസാരഗതി വെറുക്കണം. 

സ്തേനോ ഹിരണ്യസ്യ സുരാം പിബംശ്ച ഗു 

രോസ്തല്പ മാനസന്‍ ബ്രഹ്മഹാ ച ഏതേ 

പതന്തി ചത്വാരഃ പഞ്ചമശ്ചാ ££ ചരം 

സ്തൈരിതി 

സ്വര്‍ണ്ണം മോഷ്ടിക്കുന്നവും, മദ്യപാനം ചെയ്യുന്നവനും, 
ഗുരുദാരങ്ങളെ പരിഗ്രഹിക്കുന്നവനും, (ബഹ്മണനെ കൊല്ലുന്ന 
വനും ഈ നാലുപേരും അവരോടുകുടി പ്രവര്‍ത്തിക്കുന്ന 
അഞ്ചാമത്തേവനും പതിക്കുന്നു. 

അഥ ഹയ ഏതാന്‍ പഞ്ചാഗ്നീന്‍ വേദ, 

ന സ ഹ തൈര പ്യാചരന്‍ പാപ്മ 

നാ ലിപ്യതേ ശുദ്ധഃ പൂതഃ പുണ്യലോ 

കോ ഭവതി യ ഏവം വേദ, യ ഏവം വേദ 

ആര്‍ ഈ പഞ്ചാഗ്നികളെ ഇങ്ങനെ അറിയുന്നുവോ, 
അവന്‍ മേല്‍പ്പറഞ്ഞ മഹാപാതകികളോടുകൂടി പ്രവര്‍ത്തിച്ചാ 
ലും, പാപത്താല്‍ ലിപ്നാകയില്ല. ഇങ്ങനെ ആരു അറിയുന്നു 


വോ, അവന്‍ ശുദ്ധനായും ശുദ്ധമാക്കപ്പെട്ടവനായും പുണ്യ 
മായ ലോകമുള്ളവനായും തീരുന്നു. 


പതിനൊന്നാം ഖണ്ഡം 


പ്രാചീനശാല രപമന്യവഃ സത്യയജ്ഞഃ 
പലുഷി, രിന്ദ്ര ദ്യുമ്നോ ഭാല്ലവേയോ, 
ജനഃ ശാര്‍ക്കരാക്ഷോ, ബഡില അശ്വ 
തരാശ്വിസ്തേ ഹൈതേ മഹാശാലാ മഹാ 
ശ്രോത്രിയാഃ സമേത്യ മീമാംസാ ച്ര്രൂഃ 


കോന ആത്മാ, കിം ബ്രഹ്മേതി 


വലിയ യജ്ഞ ശാലികളോടു കൂടിയവരും വലിയ സ്തോത്രി 
യന്മാരുമായ ഉപമന്യുവിന്റെ പുത്രനായ പ്രാചീനശാലന്‍ പുലൂ 
ഷന്റെ പുത്രനാ സത്യയജ്ഞന്‍ ദാല്ലവിയുടെ പുത്രനായ ഇന്ദ്ര 
ദ്യുമ്നന്‍, ശര്‍ക്കരാക്ഷന്റെ പുത്രനായ ബുഡിലന്‍ ഇവര്‍ ഒരി 
ടത്ത്‌ ഒരുമിച്ചുകിടി. ആത്മാവേത്‌ ബ്രഹ്മ ഏത്‌ എന്ന്‌ വിചാരണ 
ചെയ്തു. 

തേ ഹ സമ്പാദയാം ച്ക്രരുദ്ദാലകോ ലൈ 

ഭഗവന്നോ (യ മാരുണിഃ സബ്രതിമമാ 

ത്മാനം വൈശ്വനരമധ്യേതി; തം ഹാഭ്യ 

ഗച്ഛാമേതി തം ഹാഭ്യാ ജഗ്മുഃ 

പൂജ്യന്മാരായ അവര്‍ തങ്ങള്‍ക്ക്‌ ഉപദേഷ്ടാവിനെ ആലോ 
ചിച്ചു. അരുണന്റെ പുത്രനായ ഈ ഉദ്ദാലകന്‍ വൈശ്വനരനാ 
കുന്ന ഈത്തത്മാവിനെ വേണ്ട വിധത്തില്‍ അറിയുന്നു. 
ഇപ്പോള്‍ ഇവനെ നമുക്ക്‌ അഭ്യാഗമിക്കാം. ഇങ്ങനെ നിശ്ചയിച്ച്‌ 
ഉദ്ദാലകനെ അഭ്യാഗമിച്ചു. 

സ ഹ സമ്പാദയാം ചകാര പ്രക്ഷ്യന്തി മാമിമേ 

മഹാശാലാ മഹാശ്രോത്രി യാസ്തേഭ്യോ ന 

സര്‍വമിവ പ്രതിപത്ധസേ; ഹന്താ ഹമന്യമഭ്യനു 

ശാസാനീതി 

ആ ആരുണി വിചാരിച്ചു:-- വലിയ യജ്ഞശാലികളോടു 
കൂടിയവരും മഹാ ശ്രോത്രിയന്മാരുടെ ഇവര്‍, എന്നോടു ചോദി 
ക്കും. അവര്‍ക്ക്‌ അവര്‍ ചോദിക്കുന്നതെല്ലാം പറഞ്ഞു കൊടു 
ക്കുവാന്‍ ഞാനുത്സാഹിക്കുന്നില്ല. ഇപ്പോള്‍ ഞാന്‍ വേറൊരു 
ഉപദേഷ്ടാവിനെ അഭ്യനുശാസിക്കാം. 

താന്‍ ഹോവാചാശ്വപതിര്‍വൈ ഭഗവന്തോ്‌ 

യം കൈ കേ യഃ സം പ്രതീമമാത്മാനം 

പൈശ്വാ നരമധ്യേതിതം ഹന്താഭ്യഗച്ഛാ 

മേതി തം ഹാഭൃജഗ്മുഃ 

അവരോടു പറഞ്ഞു: അല്ലയോ ഭഗവാന്മാരേ! കേകേയന്റെ 
പുത്രനായ ഈ അശ്വപതി എന്ന രാജാവ്‌ വേണ്ടവിധത്തില്‍ ഈ 
വൈശ്വാനരനെന്ന ആത്മാവിനെ അറിയുന്നു. അവനെ ഇപ്പോള്‍ 
നമുക്ക്‌ അഭ്യാഗമിക്കാം. എന്നു നിശ്ചയിച്ച്‌ അശ്വാപതിയെ 
അഭ്യാഗമിച്ചു. 

തേഭ്യോ ഹ പ്രാപ്തേ ഭ്യഃ പൃഥ ഗര്‍ഹാണി 

കാരയാം ചകാര സ ഹ പ്രാതഃ സംജി 

ഹാന ഉവാച:- ന മേ സ്തേനോ ജനപദേ, 

ന കദര്‍യ്യോ ന - മദ്യപോ നാനാഹിതാ 

ഗ്നിര്‍ന്നാവിദ്വാന്‍, ന സ്വൈരീ സ്വൈരിണീ, 

കുതോ, യക്ഷ്യമാണോ വൈ ഭഗവന്തോ്‌ 

ഹമസ്മി, യാവദേ കൈകസ്മാ ഭൃത്വി ജേ 

ധനം ദാസ്യാമി താവദ്‌ ഭഗവദ്‌ ഭ്യോ 


ദാസ്യാമി, വന്ത ഇതി. 


പ്രാപ്തരായ അവര്‍ക്കു പ്രത്യേകം സല്‍ക്കാരങ്ങള്‍ ചെയ്യി 
ച്ചു. ആ രാജാവ്‌ പ്രാതഃ കാലത്തില്‍ വിനയത്തോടുകൂടി 
പറഞ്ഞു: എന്റെ നാട്ടില്‍ കള്ളനില്ല. കൃപണന്‍ ഇല്ല. മദ്യപനി 
ല്ല. അഗ്ന്യാധാനം ചെയ്യാത്തവനില്ല. വിദ്വാന്മാരേയുള്ളു. പരദാ 
രഗമനം ചെയ്യുന്നവനില്ല. ദുഷ്ടചരിണിയായ സ്ത്രീകളില്ല. 
അല്ലയോ ഭഗവാന്മാരേ, ഞാന്‍ യാഗം ചെയ്യാന്‍ പോകയാണ്‌. 
ഒരോ ഭൃത്വിക്കിനും എന്തുമാത്രം ധനം ഞാന്‍ കൊടുക്കുമോ 
അത്രയും ഭഗവാന്മാരായ നിങ്ങള്‍ക്ക്‌ തരുന്നുണ്ട്‌. ഭഗവാന്മാര്‍ 
ഇവിടെ വസിക്കുവിന്‍. 


തേ ചോചുര്‍യ്യേന ഹൈവാത്ഥേന പുരുഷ 

ശ്ചരേത്‌, തം ഹൈവ വദേത്‌, ആത്മാന 

മേ വേമം വൈശ്വാനരം സംപ്രത്യധ്യേഷി; 

തമേവ നോ ബ്രൂഹീതി. 

അവര്‍ പറഞ്ഞു: ഏതു പ്രയോജനത്തെ ഉദ്ദേശിച്ച്‌ പുരുഷന്‍ 
ഒരാളുടെ അടുക്കല്‍ ചെല്ലുന്നുവോ, അതുതന്നെ പറഞ്ഞു 
കൊടുക്കണം. ആത്മാവുതന്നെയായ ഈ വൈശ്വനരനെ ശരി 
യായി അങ്ങ്‌ അറിയുന്നു. ആ വൈശ്വാനരനെത്തന്നെ ഞ 
ങ്ങള്‍ക്ക്‌ പറഞ്ഞുതരൂ. 

താന്‍ ഹോവാച പ്രാതര്‍വഃ പ്രതിവ 

ക്താ സ്മീതി, തേ സമിത്‌ പാണയഃ 

പൂര്‍വാ ഹ്ണേ പ്രതിച്രകമിരേ താന്‍ 

ഹാനു പനീയൈ വൈതദുവാച 

അവരോട്‌ അശ്വപതി പറഞ്ഞു. രാവിലെ നിങ്ങള്‍ക്കു പ്രത്യു 
ത്തരം നല്‍കാം. അവര്‍ കൈകളില്‍ സമിത്തുകളോടുകിട 
പൂര്‍വാഹ്നത്തില്‍ രാജാവിന്റെ അടുക്കല്‍ചെന്നു. അവരെ ഉപ 


നയിക്കാതെ തന്നെ താഴെപ്പറയുന്ന വൈശ്വാനരവിജ്ഞാനം പറ 
ഞ്ഞുകൊടുത്തു. 


പന്ത്രണ്ടാം ഖണ്ഡം 


ഓപമന്യവ, കം ത്വമാത്മാനവുപാസ്സ ഇതി; 

ദിവമേവ ഭഗവോ രാജന്നിതി ഹോവാ 

ച; ഏഷ വൈ സുത ജാ ആത്മാ 

വൈശ്വാനരോയം ത്വമാത്മാന മുപാസ്സേ 

തസ്മാത്ത വസുതം പ്രസുത, മാസുതം 

കുലേ ദൃശ്യതേ. 

ഉപമന്യു പുത്രാ, അങ്ങ്‌ ഏത്‌ ആത്മാവിനെ ഉപാസിക്കുന്നു 
എന്നു രാജാവു ചോദിച്ചു. പൂജ്യനായ രാജാവേ, ദ്യോവിനെ 
ത്തന്നെ എന്ന്‌ മഹാശാലന്‍ മറുപടി പറഞ്ഞു. അങ്ങ്‌ ഉപാസി 
ക്കുന്നത്‌ സുതേജസ്സെന്നു പറയുന്ന വൈശ്വാനരനായ ആത്മാ 
വാകുന്നു. ആ ആത്മാവിനെ നീ ഉപാസിക്കുന്നു. അതിനാല്‍ 
നിന്റെ കുലത്തില്‍ സുതവും പ്രസൂതവും, അസൂതവും കാണ 
പ്പെടുന്നു. (അതായത്‌ നിന്റെ കുലത്തിലുള്ളവര്‍ കര്‍മ്മം ചെയ്യു 
ന്നവരാണെന്നര്‍ത്ഥം) 


K 


അത്സ്യന്നം പശ്യസിപ്രിയം, അത്ത്യന്നം പശ്യതി 

പ്രിയം, ഭവത്യസ്യ ബ്രഹ്മവര്‍ച്ചസം കുലേ യ 

ഏത മേവമാത്മാനം വൈശ്വാനര മുപാസ്തേ, 

മൂര്‍ദ്ധാത്വേഷ ആത്മാന ഇതി ഹോവാച; മൂ 

ര്‍ദ്ധാതേ വ്യപതിഷ്യദ്യ ന്മാംന 2 ഗമിഷ്യ ഇതി 

നീ അന്നത്തെ ഭക്ഷിക്കുന്നു. പ്രിയത്തെ കാണുന്നു. ആര്‍ 
ഇപ്രകാരം ഈ വൈശ്വനരനായ ആത്മാവിനെ ഉപാസിക്കുന്നു 
വോ, അവന്‍ അന്നം ഭക്ഷിക്കും. പ്രിയം കാണും. ഇവന്റെ കുല 
ത്തില്‍ ബ്രഹ്മവര്‍ച്ചസം ഉണ്ടാവും. എന്നാല്‍ ഇത്‌ ആത്മാവിന്റെ 
മൂര്‍ദ്ധാവാകുന്നു എന്നു പറഞ്ഞു. എന്റെ അടുക്കല്‍ അങ്ങു 
വന്നില്ലായിരുന്നു എങ്കില്‍, അങ്ങേ മുര്‍ദ്ധാവ്‌ വീണുപോകുമാ 
യിരുന്നു എന്നു കൂടിപ്പറഞ്ഞു. 


പതിമൂന്നാം ഖണ്ഡം 


അഥ ഹോവാച സത്യയജ്ഞം പാലുഷിഃ:- 

ചീനയോഗ്യ, കം ത്വമാത്മാന മുപാസ്സു ഇതി 

ആദിത്യമേവ. ഭഗവോ രാജന്നിതി ഹോവാച; 

ഏഷവൈ വിശ്വരൂപ ആത്മാവൈശ്വന 

രോ യം ത്വാമാത്മാനമുപാസ്സേ; തസ്മാ 

ത്തവ വിശ്വരൂപം കുലേ ദൃശ്യതേ 

പുലുഷന്റെ പുത്രനായ സത്യയജ്ഞനോട്‌ പറഞ്ഞു. അല്ല 
യോ, പ്രാചീനയോഗ്യാ, അങ്ങ്‌ ഏതിനെ ആത്മാവായി ഉപാസി 
ക്കുന്നു? പൂജ്യനായ രാജാവേ ആദിത്യനെത്തന്നെ എന്നു 
അവന്‍ പറഞ്ഞു. അങ്ങ്‌ ഏതിനെയാണോ ആത്മാവായി ഉപാ 
സിക്കുന്നത്‌, അത്‌ വിശ്വരൂപന്‍ എന്നു പ്രസിദ്ധനായ വൈശ്വാ 
നരനായ ആത്മാവാകുന്നു. അതിനാല്‍ നിന്റെ കുലത്തില്‍ 
വളരെ ഇഹപരലോകങ്ങള്‍ക്കു വേണ്ടിയുള്ള ഉപകരണം കാണു 
ന്നു. 

പ്രവൃത്തോ 1 ശ്വതരീരഥോ ദാസീനിഷ്കോോ¢ 

ത്സ്യന്നം പശ്യസിപ്രിയം അത്ത്യന്നം പശ്യ 

തി പ്രിയം, ദവത്തസ്യ ബ്രഹ്മവര്‍ച്ചസം 

കുലേ, യ ഏത മേവമാത്മാനം വൈശ്വാ 

നരമുപാസ്തേ! ചക്ഷുഷ്ഠ്വേതദാത്മന 

ഇതി ഹോ വാച ന്ധോ 2 ഭവിഷ്യോ യദി 

മാംനാ 2 £ ഗമിഷ്യ ഇതി. 

അശ്വതരികളെ കെട്ടിയിട്ടുള്ള രഥവും, ദാസികളോടു 
കൂടിയ ഹാരവും, നിനക്കുപയോഗപ്പെടുന്നു. നീ അന്നത്തെ 
ഭക്ഷിക്കുന്നു. നീ പ്രിയം കാണുന്നു. ആരാണോ ഇപ്രകാരം ഈ 
വൈശ്വാനരനാകുന്ന ആത്മാവിനെ ഉപാസിക്കുന്നത്‌ അവന്‍ 
അന്നം ഭക്ഷിക്കുന്നു. പ്രിയം കാണുന്നു. ഇവന്റെ കുലത്തില്‍ 
വൃത്താദ്ധ്യയനസമൃദ്ധി ഉണ്ടാവുന്നു. ഇത്‌ ആത്മാവിന്റെ ചക്ഷു 
സ്സാകുന്നു. അങ്ങ്‌ എന്റെ അടുക്കല്‍ വന്നിരുന്നില്ലങ്കില്‍ അന്ധ 
നായിത്തീരുമായിരുന്നു എന്നും പറഞ്ഞു. 


P 


ft 


പതിന്നാലാം ഖണ്ഡം 


അഥ ഹോവാചേന്ദ്രദ്യുമ്നം ഭാല്ലവേയം:- 

വൈയ്രഘ പദ്യകം ത്വമാത്മാനമുപാ 

സ്നേ ഇതി. വായു മേവ ഭഗവോ രാജ 

ന്നിതി ഹോവാച ഏഷ വൈ പൃഥഗ്വര്‍ 

ത്മാ 27 ത്മാ വൈശ്വാതരോയം ത്വമാത്മാ 

ന മുപാസ്സേ; തസ്മാത്‌ ത്വാം പൃഥഗ്‌ ബ 

ലയ ആയന്തി പൃഥഗ്രഥ ശ്രേണയോ നുയന്തി 

ഭാല്ലവിയുടെ പുത്രനായ ഇന്ദ്രദ്യുമ്നനോട്‌ ചോദിച്ചു: അല്ല 
യോ, വ്യഘവത്തിന്റെ പുത്രാ, അങ്ങ്‌ എന്തിനെയാണ്‌ ആത്മാ 
വായി ഉപാസിക്കുന്നത്‌? പൂജ്യനായ രാജാവേ വായുവിനെ 
ത്തന്നെ എന്നു പറഞ്ഞു. അങ്ങ്‌ ഏതിനെയാണോ ആത്മാവായി 
ഉപാസിക്കുന്നത്‌ അത്‌ വായു പൃഥഗ്വര്‍ത്മാവെന്നു പേരുള്ള 
ആത്മാവായ വൈശ്വാനരനാകുന്നു. പൃഥഗ്വര്‍ത്മാവെന്ന ആത്മാ 
വിനെ ഉപാസിക്കുന്നതിനാല്‍ വേറെവേറെ ഉപഹാരങ്ങള്‍ അങ്ങ 
യുടെ അടുക്കല്‍ വരുന്നു. വേറെ വേറെ തേര്‍നിരകള്‍ അങ്ങയെ 
അനുഗമിക്കുന്നു. 

അത്സ്യന്നം, പശ്യസി പ്രിയം; അത്ത്യന്നം 

പശ്യതി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവര്‍ച്ചസം 

കുലേ യ ഏതമേവ മാത്മാനം വൈശ്വാ 

നര മുപാസ്തേ; പ്രാണസ്ത്വേഷ ആത്മാന 

ഇതിഹോവാച; പ്രാണസ്ത ഉദ്രകിമിഷ്യ 

ദ്‌ യന്മാം ന 27 ഗമിഷ്യ ഇതി 

അങ്ങ്‌ അന്നം ഭക്ഷിക്കുന്നു. പ്രിയം കാണുന്നു. ആരാണോ 
ഈ വൈശ്വാനരനാകുന്ന ആത്മാവിനെ ഉപാസിക്കുന്നത്‌, 
അവന്‍ അന്നം കാണും. ഇവന്റെ കുലത്തില്‍ ബ്രഹ്മവര്‍ച്ചസം 
ഉണ്ടാകും. എന്നാല്‍ ഇത്‌ വൈശ്വാനരന്റെ പ്രാണനാകുന്നു എന്ന്‌ 
പറഞ്ഞു. അങ്ങ്‌ എന്റെ അടുക്കല്‍ വന്നില്ലായിരുന്നു എങ്കില്‍ 


അങ്ങയുടെ പ്രാണന്‍ ഉല്‍ക്രമിക്കുകമായിരുന്നു എന്നും പറ 
ഞ്ഞു. 


പതിനഞ്ചാം ഖണ്ഡം 


അഥ ഹോവാച ജനം:- ശാര്‍ക്കരാക്ഷ്യ, കം 
ത്വമാത്മാന മുപാസ്സ ഇതി. ആകാശ മേ 

വ ഭഗവോ രജന്നിതി ഹോവാച. ഏഷ 

വൈ ബഹുല ആത്മാവൈശ്വാനരോ യം 
ത്വമാത്മാന മുപാസ്സേ; തസ്മാത്‌ ത്വം ബഹു 

ലോ സി പ്രജയാ ച ധനേന ച. 

ജനനോട്‌ പറഞ്ഞു. അല്ലയോ, ശര്‍ക്കരാക്ഷപുത്രാ, അങ്ങ്‌ 


എന്തിനെ ആത്മാവായി ഉപാസിക്കുന്നു. പൂജ്യനായ രാജാവേ, 
ആകാശത്തെത്തന്നെ എന്നുത്തരം പറഞ്ഞു. അങ്ങ്‌ ഏതിനേ 


യാണോ ആത്മാവായി ഉപാസിക്കുന്നത്‌ അത്‌ ബഹുലന്‍ എന്നു 
പേരുള്ള ആത്മാവായ വൈശ്വാനരനാകുന്നു. അതിനാല്‍ അങ്ങ്‌ 


K 


പ്രജയെക്കൊണ്ടും ധനംകൊണ്ടും സമൃദ്ധനായിരിക്കുന്നു. 


അത്സ്യന്നം, പശ്യസി പ്രിയമത്ത്യന്നം പശ്യ 

തി പ്രിയം; ഭവത്യസ്യ ബ്രഹ്മവര്‍ച്ചസം കുലേയ 

ഏതമേവ മാത്മാനം വൈശ്വാനരമുപാസ്തേ, 

സംദേഹസ്ത്വേഷ ആത്മാന ഇതി ഹോവാച 

സന്ദേഹസ്തേ വ്യശീര്‍യ്യദ്യന്മാം നാ £1 ഗമി 

ഷ്യ ഇതി. 

അങ്ങ്‌ അന്നം ഭക്ഷിക്കുന്നു. പ്രിയം കാണുന്നു. ആര്‍ ഈ 
വൈശ്വാനരനാകുന്ന ആത്മാവിനെ ഇങ്ങനെ ഉപാസിക്കു 
ന്നുവോ അവന്‍ അന്നം ഭക്ഷിക്കും. (പിയം കാണും. ഇവന്റെ 
കുലത്തില്‍ ബ്രഹ്മവര്‍ച്ചസം ഉണ്ടാകും. എന്നാല്‍ ഇത്‌ വൈശ്വാ 
നരന്റെ മധ്യമശരീരമാകുന്നു. അങ്ങ്‌ എന്റെ അരികില്‍ വന്നി 


ല്ലായിരുന്നു എങ്കില്‍ അങ്ങേയുടെ ശരീരം വിശീര്‍ണ്ണമായിത്തീ 
രുമായിരുന്നു. 


പതിനാറാം ഖണ്ഡം 


അഥ ഹോവാച ബുഡിലമാശ്വതരാശ്വിം:- 

വൈയാ പ്രപദ്യകം ത്വമാത്മാനമുപാസ്സ 

ഇതി. അപ ഏവ ഭഗവോ രാജന്നിതി ഹോ 

വാച. ഏഷ വൈരയിരാത്മാ വൈശ്വാന 

രോ യം ത്വമാത്മാന മുപാസ്സേ; തസ്മാത്‌ ത്വം 

രയിമാന്‍ പുഷ്ഠിമാനസി 

അശ്വതരാശ്വന്റെ പുത്രനായ ബുദ്ധിലനോട്‌ പറഞ്ഞു: 
അല്ലയോ വ്യഘപത്തിന്റെ പുത്രാ, അങ്ങ്‌ ഏതിനെ വൈശ്വാന 
രനായി ഉപാസിക്കുന്നു എന്ന്‌ ചോദിച്ചു. അല്ലയോ, പൂജ്യനായ 
രാജാവേ അപ്പുകളെത്തന്നെയാകുന്നു എന്ന്‌ ബുദ്ധിലന്‍ 
ഉത്തരം പറഞ്ഞു. അങ്ങ്‌ ഏതിനെയാണോ ആത്മാവായി ഉപാ 
സിക്കുന്നത്‌ ഇത്‌ രയി എന്നു പ്രസിദ്ധനായ ആത്മാവായ 
വൈശ്വരനരനാകുന്നു. അതിനാല്‍ അങ്ങ്‌ ധനമുളളവനായും 
പുഷ്ടിയുള്ളവനായും ഇരിക്കുന്നു. 

അത്സ്യന്നം, പശ്യസി പ്രിയം, അത്യന്നം പശ്യ 

തി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവര്‍ച്ചസം കുലേ, 

യ ഏതമേവ മാത്മാനം വൈശ്വാനര 

മുപാസ്തേ; വസ്തിസ്ത്വേഷ ആത്മാന ഇതി 

ഹോവാച; വസ്തിസ്തേ വ്യഭേത്സ്യഭ്യത്മാം 

നാ £ ഗമിഷ്യതി 

അങ്ങ്‌ അന്നം ഭക്ഷിക്കുന്നു. പ്രിയം കാണുന്നു. ആര്‍ ഇപ്ര 
കാരം ഈ വൈശ്വാനരനാകുന്നു ആത്മാവിനെ ഉപാസിക്കുന്നു 
വോ, അവന്‍ അന്നം ഭക്ഷിക്കും. പ്രിയം കാണും. ഇവന്റെ കുല 
ത്തില്‍ ബ്രഹ്മവര്‍ച്ചരസം ഉണ്ടാകും. എന്നാല്‍ ഇത്‌ ആത്മാ 
വിന്റെ വസ്തിയാകുന്നു എന്നു പറഞ്ഞു. അങ്ങ്‌ എന്റെ അടു 
ക്കല്‍ വരാതിരുന്നു എങ്കില്‍ അങ്ങേയുടെ വസ്തിപ്പൊട്ടിപ്പോ 


ക 


കുമായിരുന്നു എന്നുകൂടി പറഞ്ഞു. 


പതിനേഴാം ഖണ്ഡം 


അഥ ഹോവാചോദ്ദാലകമാരുണിം:- ഗത 

മ, കം ത്വമാത്മാന മുപാസ്സ ഇതി. പൃഥിവി മേവ 
ഭഗവോ രാജന്നിതിഹോവാച ഏഷ വൈ പ്രതിഷ്ഠാ 
2 7 ത്മാ വൈശ്വാനരോ യം ത്വമാത്മാന മുപാസ്സേ 
തസ്മാത്‌ ത്വം പ്രതിഷ്ഠിതോ £ സിപ്രയാജ 


ച വശുഭിശ്ച. 


അത്സ്യന്നം പശ്യസിപ്രിയം; അത്യന്നം പശ്യതി 
പ്രിയം ഭവത്യസ്യ ബ്രഹ്മവര്‍ച്ചസം കുലേയ 
ഏതമേവ മാത്മാനം വൈശ്വാനരമുപാ 

സ്തേ; പാദയത്വേതാ വാത്മന ഇതി ഹോ 
വാച: പാദ തേ വ്യമ്മാസ്യേതാം യന്മാം 


നാ 27 ഗമിഷ്യ ഇതി 


അരുണ പുത്രനായ ഉദ്ദാലകനോട്‌ പറഞ്ഞു. അല്ലയോ, 
ഗരതമാ, അങ്ങ്‌ ഏത്‌ ആത്മാവിനെ ഉപാസിക്കുന്നു? എന്നു 
ചോദിച്ചു. ഭഗവാനായ രാജാവേ പൃഥിവി തന്നെ യാകുന്നു എന്ന്‌ 
ഉദ്ദാലകന്‍ പറഞ്ഞു. അങ്ങ്‌ ഏത്‌ ആത്മാവിനെയാണോ ഉപാ 
സിക്കുന്നത്‌ ഇത്‌ പ്രതിഷ്ഠ എന്നു പറയുന്ന ആത്മാവായ 
വൈശ്വാനരനാകുന്നു. അതിനാല്‍ അങ്ങ്‌ പ്രജകളെക്കൊണ്ടും, 
പശുക്കളെക്കൊണ്ടും പ്രതിഷ്ഠിതനായിരിക്കുന്നു. അന്നം ഭക്ഷി 
ക്കുന്നു. പ്രിയം കാണുന്നു. ആരാണോ ഈ ആത്മാവായ 
വൈശ്വാനരനെ ഉപാസിക്കുന്നത്‌ അവന്‍ അന്നം ഭക്ഷിക്കും 
പ്രിയം കാണും. ഇവന്റെ കുലത്തില്‍ ബ്രഹ്മവര്‍ച്ചസം ഉണ്ടാ 
വും. എന്നാല്‍ ഇവ ആത്മാവിന്റെ പാദങ്ങളാകുന്നു എന്ന്‌ 
രാജാവ്‌ പറഞ്ഞു. അങ്ങ്‌ എന്റെ അടുക്കല്‍ ആഗമിച്ചില്ലായി 
രുന്നു എങ്കില്‍ അങ്ങേയുടെ പാദങ്ങള്‍ തളര്‍ന്നുപോകുമായി 
രുന്നു എന്നുകൂടി പറഞ്ഞു. 


പതിനെട്ടാം ഖണ്ഡം 


താന്‍ ഹോവാച:- ഏതേ വൈ ഖലുയുയം 

പൃഥ ഗിവേ മമാത്മാനം വൈശ്വാനരം 

വിദ്വാംസോ [/ന്നമര്‍ത്ഥ; യസ്ത്വേത മേഷം പ്രാ 

ദേശ മാത്രമദിവിമാനമാത്മാനം വൈശ്വാന 

നുപാസ്തേ; സ സർവേഷു ലോകേഷു സർവേഷു 

ഭൂതേഷു സര്‍വേഷ്വാത്മസ്വന്നമത്തി. 

രാജാവ്‌ പറഞ്ഞു. “നിങ്ങള്‍ ഈ ആത്മാവായ വൈശ്വാന 
രനെ വേറെ വേറെ എന്ന പോലെ വിചാരിച്ചുകൊണ്ടാണ്‌ അന്നം 
ഭക്ഷിക്കുന്നത്‌. എന്നാല്‍ ആരാണോ, ഇപ്രകാരം പ്രാദേശമാ 


ത്രനും അഭിവിമാനനും ആയ വൈശ്വനരനായ ആത്മാവിനെ 
ഉപാസിക്കുന്നുത്‌, അവന്‍ എല്ലാ ലോകങ്ങളിലും എല്ലാ ഭൂത 


K 


ങ്ങളിലും എല്ലാ ആത്മാക്കളിലും അന്നം ഭക്ഷിക്കുന്നു.” 


തസ്യ ഹവാ ഏ തസ്യ£* ത്മനോ വൈശ്വാന 

രസ്യമൂര്‍ദ്ധൈവ സുതേജാ, ശ്വക്ഷുര്‍വിശ്വരു 

പ, പ്രാണഃ പൃഥഗ്വര്‍ത്മാത്മാ, സന്ദേഹോ, 

ബഹുലോ, വസ്തിരേവരയിഃ പൃഥി വ്യേവ 

പാദാ, ര്‍വുര ഏവ വേദിര്‍, ല്ലോമാ 

നിബര്‍ഹിര്‍, ഹൃദയം ഗാര്‍ഹത്യോ, മനോ 

ന്വാ ഹാര്‍യ്യപചന ആസ്യ മാര്‍ഹവനീയഃ 

അങ്ങനെയുള്ള ഈ വൈശ്വാനരനാകുന്ന ആത്മാവിന്‌ 
ദ്യുലോകം മൂര്‍ദ്ധാവാകുന്നു. ആദിത്യന്‍ ചക്ഷുസ്സാകുന്നു. 
വായു പ്രാണനാകുന്നു. ആകാശം ശരീരമാകുന്നു. അന്നകാര 
ണമായ അപ്പുകള്‍ മൂത്രാശയമാകുന്നു. പൃഥിവി പാദങ്ങളാകു 
ന്നു. വൈശ്വാനരാത്മകനായ ഭോക്താവിന്റെ ഉരസ്സ്‌ സംസ്കരി 
ക്കപ്പെട്ട തറയാകുന്നു. രോമങ്ങള്‍ ദര്‍ഭങ്ങളാകുന്നു. ഹൃദയം 


ഗാര്‍ഹപത്യനാകുന്നു. മനസ്സ്‌ അന്പവാഹാര്‍യ്യ വചനാകുന്നു. വായു 
ആഹനവനീയനാകുന്നു. 


പത്തൊന്‍പതാം ഖണ്ഡം 


തദ്യദ്‌ ഭക്തം പ്രഥമമാഗച്ചേത്‌ തദ്ധോ 

മീയം, സയാം പ്രഥമാമാഹുതിം ജൂഹുയാ 

ത്‌ താം ജൂഹുയാത്‌ പ്രാണായ സ്വാ 

ഹേതി, പ്രാണ സ്‌ തൃപ്യതി. 

അങ്ങിനെ ഇരിക്കെ ഏത്‌ അന്നമാണോ ഒന്നാമതായി വരു 
ന്നത്‌ അത്‌ ഹോമിക്കുവാനുള്ള സാധനമാകുന്നു. ഏത്‌ ഹോമി 
ക്കുന്നോ അതിനെ പ്രാണായസ്വാഹാ എന്ന്‌ ഹോമിക്കണം. 
പ്രാണന്‍ തൃപ്തനാകും. 

പ്രണേ തുപ്യതി ചക്ഷുസ്തൃപ്യതി, ചക്ഷു 

ഷി തൃപ്യത്യാദിത്യ സ്തൃപ്യതി ആദിത്യേ 

തൃപ്യതി ദ്യ സ്തൃപ്യതി, ദിവി തൃപ്യന്ത്യാം 

യത്‌ കിഞ്ച ദ്യ ശ്ച £ദിത്യ ശ്വാധിതി 

ഷ്ഠ തസ്തത്‌ തൃപ്യതി, തസ്യാനു തൃപ്തിം തൃപ്യ 

തി പ്രജയാ, പശുഭി, രന്നാദ്യേന തേജ 

സാ ബ്രഹ്മവര്‍ച്ചസേനേതി. 

പ്രാണന്‍ തൃപ്തനാകുമ്പോള്‍ ചക്ഷുസ്സു തൃപ്തിപ്പെടുന്നു. 
ചക്ഷുസ്സു തൃപ്തിപ്പെടുമ്പോള്‍ ആദിത്യന്‍ തൃപ്തിപ്പെടുന്നു. 
ആദിത്യന്‍ തൃപ്തിപ്പെടുമ്പോള്‍ ദ്യോവു തൃപ്തിപ്പെടുന്നു. 
ദ്യോവു തൃപ്തിപ്പെടുമ്പോള്‍ ദ്യോവും ആദിത്യനും ഏതിനെ 
യാണോ അധിഷ്ഠിതമാക്കുന്നത്‌ അത്‌ തൃപ്തിപ്പെടുന്നു. 
അതിന്റെ തൃപ്തിയെ തുടര്‍ന്ന്‌ പ്രജയെക്കൊണ്ടും പശുക്കളെ 


ക്കൊണ്ടും അന്നം മുതലായതുകൊണ്ടും തേജസ്സുകൊണ്ടും 
ബ്രഹ്മവര്‍ച്ചസം കൊണ്ടും താനും തൃപ്തനായിത്തീരുന്നു. 


P 


N 


ഇരുപതാം ഖണ്ഡം 


അഥ യാം ദ്വിതീയാം ജൂഹുയാത്താം ജൂഹുയാ 


ദ്വ്യാനായയ സ്വാഹേതി; വ്യാനസ്‌ തൃപ്തി. 


വ്യാനേ തൃപ്ൃതിശ്രോത്രം തൃപ്യതി; ശ്രോത്ര 

തൃപ്തി ചന്ദ്രമാസ്തൃപ്യതി; ചന്ദ്രമസി 

തൃപ്യതി ദിശസ്‌ തൃപ്യന്തി ഭിക്ഷു തൃവ്യന്തീ 

ഷു യത്‌ കിം ച ദിശഃ ശ്രോത്രം ചാധിതി 

ഷ്ഠന്തി തത്‌ തൃപ്യതി; തസ്യാനുതൃപ്തിം തൃപ്യ 

തി പ്രജയാ പശുഭിരന്നാദ്യേ ന തേജസാ 

ബ്രഹ്മവര്‍ച്ചസേനേതി 

രണ്ടാമത്തെ ആഹുതി ഏതാണോ ഹോമിക്കുന്നത്‌ അതിനെ 
വ്യാനായ സ്വാഹ എന്ന്‌ ഹോമിക്കണം. വ്യാനന്‍ തൃപ്തനാകു 
മ്പോള്‍ ശ്രോത്രം തൃപ്തനാകുന്നു. ശ്രോത്രം തൃപ്തനാകുമ്പോള്‍ 
ചന്ദ്രന്‍ തൃപ്തനാകും. ചന്ദ്രന്‍ തൃപ്തനാകുമ്പോള്‍ ദിക്കുകള്‍ 
തൃപ്തങ്ങളാകും. ദിക്കുകള്‍ തൃപ്തനാകുമ്പോള്‍ ദിക്കുകളും 
ചന്ദ്രമസ്സും യാതൊന്നിനെയാണോ അധിഷ്ഠിതമാക്കുന്നത്‌ അത്‌ 
തൃപ്തമാകും. അതിന്റെ തൃപ്തിയെ തുടര്‍ന്ന്‌ പ്രജയെക്കൊ 
ണ്ടും, പശുക്കളെക്കൊണ്ടും അന്നം മുതലായതുകൊണ്ടും, 
തേജസ്സുകൊണ്ടും, ബ്രഹ്മവര്‍ച്ചസംകൊണ്ടും താനും തൃപ്ത 
നായിത്തീരുന്നു. 


ഇരുപത്തി ഒന്നാം ഖണ്ഡം 


അഥ യാം തൃതീയാം ജൂഹുയാത്‌ താം ജൂഹു 


യാദ പാനായ സ്വാഹേതി; അവാനസ്തൃപ്യതി 


അപാനേ തൃപ്ൃയതി വാക്തൃപ്യതി; വാചി 

തുപ്യന്ത്യാ മഗ്നിസ്‌ തൃപ്യതി; അഗ്ന തൃ 

പൃതി പൃഥിവി തൃപ്യതി; പൃഥിവ്യാം തൃപ്യ 

ന്താ യല്‍ കിം ച പൃഥിവീചാഗ്നി ശ്വാധിതി 

ഷ്ഠതസ്തത്‌ തൃപ്യതി, തസ്യാനു തൃപ്തിം തൃ 

പൃതി പ്രജയാ പശുഭി രന്നാദ്യേന തേജ 

സാ ബ്രഹ്മവര്‍ച്ചസോനേതി. 

മൂന്നാമത്തെ ആഹുതി യാതൊന്നു ഹോമിക്കുന്നോ ആ 
ആഹുതിയെ അപാനായ സ്വാഹാ എന്ന്‌ ഹോമിക്കണം. അപാ 
നന്‍ തൃപ്തനാകും. അപാനന്‍ തൃപ്തനാകുമ്പോള്‍ വാകു 
തൃപ്തമാകും. വാകു തൃപ്തമാവുമ്പോള്‍ അഗ്നി തൃപ്തമാവും. 
അഗ്നി തൃപ്തനാവുമ്പോള്‍ പൃഥിവി തൃപ്തയാകും. പ്രഥിവി 


തൃപ്തയാകുമ്പോള്‍ പൃഥിവിയും അഗ്നിയും യാതൊന്നിനേ 
അധിഷ്ഠിതമാക്കുന്നോ അതു തൃപ്തമാകും. 


ഇരുപത്തിരണ്ടാം ഖണ്ഡം 


അഥയാം ചതുര്‍ത്ഥിം ജൂഹുയാത്‌ താം ജൂഹു 


യാത്‌ സമാനായ സ്വാഹേതി; സമാനസ്തൃപ്യതി 


K 


സമാനേ തൃപ്ൃതി മനസ്‌ തൃപ്യതി; മനസി 
തൃപ്യതി പര്‍ജന്യ സ്തൃപ്യതി; പര്‍ജന്യേ തൃപ്യ 
തി വിദ്യുത്തൃപ്യതി; വിദ്യുതി തൃപ്യന്ത്യാം യത്‌ 
കിം വചിദ്യുച്ച പര്‍ജന്യശ്ഛാധിതിഷ്ഠത സ്തത്‌ 
തൃപ്തി; തസ്യനു തൃപ്തിം തൃപ്യതി പ്രജയാ 
പശുഭിരന്നാദ്യേന തേജസാ ബ്രഹ്മവര്‍ച്ച 
സേനേതി. 
നാലാമത്തെ ആഹുതി ഏതാണോ ഹോമിക്കുന്നത്‌ അതിനെ 
സമാനായ സ്വാഹാ എന്ന്‌ ഹോമിക്കണം. സമാനന്‍ തൃപ്തനാ 
കും. സമാനന്‍ തൃപ്തനാകുമ്പോള്‍ മനസ്സു തൃപ്തമാകും. 
മനസ്സു തൃപ്തമാകുമ്പോള്‍ പര്‍ജന്യന്‍ തൃപ്തനാകും. പര്‍ജന്യന്‍ 
തൃപ്തനാകുമ്പോള്‍ വിദ്യുത്ത്‌ തൃപ്തയാകും. വിദ്യുത്‌ തൃപ്ത 
യാകുമ്പോള്‍ വിദ്യുത്തും, പര്‍ജന്യനും യാതൊന്നിനെ അധി 
തിഷ്ഠിതമാക്കുന്നോ അതു തൃപ്തമാകും. 


ഇരുപത്തിമൂന്നാം ഖണ്ഡം 


അഥ യാം പഞ്ചമീ ജൂഹുയാത്‌ താം 
ജൂഹുയാദുദാനായ സ്വാഹേതി, ഉദാനസ്‌ 
തൃപൃതി. 

ഉദാനേ തൃപ്യതി ത്വക്‌ തൃപ്യതി; ത്വചി 

ത്യപ്യന്ത്യാം വായു സ്തൃപ്യതി; വാ യാ തൃപ്യ 

ത്യാ കാശസ്തൃപ്യതി ആകാശേ തൃപ്യതി 

യത്‌ കിം ച വായു ശ്ചാ 27 കാശ ശ്ചാധിതി 

ഷ്ഠതസ്തത്‌ തൃപ്യതി, തസ്യാനു തൃപ്തിം തൃപ്യ 

തി പ്രജയാ പശുഭിരന്നാദ്യേന തേജസാ 

ബ്രഹ്മവര്‍ച്ചേസനേതി. 

അഞ്ചാമത്തെ ആഹൂതി ഏതാണോ ഹോമിക്കുന്നത്‌ 
അതിനെ ഉദാനായ സ്വാഹാ എന്ന്‌ ഹോമിക്കണം. ഉദാനന്‍ ദൃപ്ത 
നാകും. ഉദാനന്‍ തൃപ്തനാകു മ്പോള്‍ ത്വക്കു തൃപ്തമാകും. ത്വക്‌ 
തൃപ്തമാകുമ്പോള്‍ വായു തൃപ്തമാകും. വായു തൃപ്തനാകു 
മ്പോള്‍ ആകാശം തൃപ്തനാകും. ആകാശം തൃപ്തമാകുമ്പോള്‍ 


വായുവും ആകാശവും ഏതൊന്നിനെയാണോ അധിഷ്ഠിതമാ 
ക്കുന്നത്‌ അതു തൃപ്തമാകും. 


ഇരുപത്തിനാലാം ഖണ്ഡം 


സ യ ഇദമ വിദ്യാനഗ്നി ഹോത്രം ജൂഹോതി, 

യഥാ ങ്ങ്‌ ഗാരാനപോഹ്യ ഭസ്മനി ജൂഹുയാ 

ത്‌ താദൃക്‌ തത്‌ സ്യാത്‌ 

ആരാണോ ഈ വൈശ്വാനര ദര്‍ശനം അറിയാതെ അഗ്നി 
ഹോത്രത്തെ ഹോമിക്കുന്നത്‌ അവന്റെ ആ അഗ്നിഹോത്രം എപ്ര 


കാരം, കനലുകള്‍ നീക്കിയിട്ട്‌ ചാമ്പലില്‍ ഹോമിക്കുന്നോ അതു 
പോലെയായിത്തീരും. 


അഥ യ ഏതദേവം വിദ്വാനഗ്നിഹോത്രം 

ജൂപുതി, തസ്യ, സർവേഷു ലോകേഷു സ 

ര്‍വേഷു ഭൂതേഷു സര്‍വേഷ്വാത്മസുഹുതം ഭവതി. 

ആരാണോ ഇപ്രകാരം അറിഞ്ഞ്‌ അഗ്നിഹോത്രം ഹോമിക്കു 
ന്നത്‌ അവന്റെ അഗ്നിഹോത്രം എല്ലാ ലോകങ്ങളിലും, എല്ലാ 
ഭൂതങ്ങളിലും, എല്ലാ ആത്മാക്കളിലും ഹോമമിക്കപ്പെട്ടതായിത്തീ 
രുന്നു. 

തദ്യഥേഷികാതുലമഗൌ പ്രോതം പ്ര 

ദൂയേതൈവം ഹാസ്യ സര്‍വേ പാപ്മാനഃ 

പ്രദൂയന്തേ യ ഏതദേവം വിദ്വാനഗ്നി 

ഹോത്രം ജൂഹേതി. 

ആരാണോ ഈ വൈശ്വാനര ദര്‍ശനം അറിഞ്ഞ്‌ അഗ്നി 
ഗോത്രം ഹോമിക്കുന്നത്‌, അവന്റെ എല്ലാ പാപങ്ങളും അഗ്നി 
യില്‍ പ്രക്ധിപ്തമായ ഇഷീക എന്നു പറയുന്ന തൃണവിശേഷ 
ത്തിന്റെ പഞ്ഞി അഗ്നിയില്‍ പ്രക്ഷിപ്തമായാല്‍ എങ്ങിനെ 
യാണോ ദഹിക്കുന്നത്‌, അങ്ങിനെ ദഹിക്കുന്നു. 

തസ്മാദു ഹൈവം വിഭ്യുദ്യപി ചണ്ഡാലാ 

യോച്ഛിഷ്ടും പ്രയച്ഛേദാത്മഹി ഹൈവാ 

സ്യ തദ്വൈശ്വാനരേ ഹുതം സ്യ ദിതി, ത 

ദേഷശ്ലോകഃ, 

ഇപ്രകാരം അറിയുന്നവന്‍ ചണ്ഡാലന്‍ ഉച്ഛിഷ്ടം കൊടുത്താ 
ലും, ഇവന്റെ ആ ഉച്ഛിഷ്ഠദാനം വൈശ്വാനരനായ ആത്മാവ്‌ 
ഹോമമിക്കപ്പെട്ടതായിത്തീരും. ആ വിഷയത്തില്‍ താഴെപ്പറയുന്ന 
ശ്ലോകം ഉണ്ട്‌. 

യഥേ ഹ ക്ഷുധിതാ ബാലാ മാതരം പര്‍യ്യു 

പാസത ഏവം സർവാണി ഭൂതാനൃഗ്നി 

ഹോത്ര മുപാസത ഇതി. അഗ്നി ഹോത്ര 

മുപാസത ഇതി. 

ഏതുപ്രകാരം ഈ ലോകത്തില്‍ വിശപ്പുള്ള ബാലന്മാര്‍ 
മാതാവിനെ ചുറ്റിക്കുടുനോ, അതുപോലെ എല്ലാ ഭൂതങ്ങളും 
അഗ്നിഹോത്രം ഉപാസിക്കുന്നു. (വിദ്വാന്റെ ഭോജനത്താല്‍ 
ലോകം മുഴുവന്‍ തൃപ്തമായിത്തീരു മെന്ന്‌ സാരം.) 


അഗ്നിഹോത്രമുപാസത ഇതി എന്നു രണ്ടു പ്രാവശ്യം പറഞ്ഞി 
രിക്കുന്നത്‌ അദ്ധ്യായം അവസാനിച്ചു എന്നു കാണിക്കാനാണ്‌. 


ആറാം അദ്ധ്യായം 
ഒന്നാം ഖണ്ഡം 


ഈ ജഗത്തെല്ലാം ബ്രഹ്മത്തില്‍നിന്ന്‌ ജനിക്കുന്നതും ബ്രഹ്മ 
ത്തില്‍തന്നെ ലയിക്കുന്നതും ്രഹ്മത്താല്‍ ജീവിക്കുന്നതും 
ആണെന്നു മൂന്നാം അദ്ധ്യായത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌. ബ്രഹ്മ 
ത്തില്‍ നിന്നു ജഗത്തുണ്ടാവുന്നതും അതില്‍ത്തന്നെ ലയിക്കു 
ന്നതും അതുകൊണ്ടുതന്നെ ജീവിക്കുന്നതും എങ്ങിനെ എന്നു 
തുടര്‍ന്നു പറയുന്നു. ഒരു വിദ്വാന്‍ ഭോജനം ചെയ്താല്‍ ജഗ 


ത്തെല്ലാം തൃപ്തമാകും. അത്‌ എല്ലാ ഭൂതങ്ങളിലും 
യ്യുന്ന ആത്മാവ്‌ ഒന്നാണെങ്കിലെ ഉപപന്ന മാകയുള്ളു. ആത്മാവ്‌ 
വേറെ വേറെ ഇരിക്കുന്ന പക്ഷം അത്‌ അനുപപന്നമാകുന്നു. 
അതിനാല്‍ ആത്മാവിന്റെ ഏകത്വം എങ്ങിനെയാണന്ന്‌ കാണി 
ക്കാം. അതൊക്കെ ഈ അദ്ധ്യായത്തില്‍ പറയുന്നു. അച്ഛന്റേ 
യും, മനകന്റേയും കഥ ഇതില്‍ പറയുന്നത്‌ വിദ്യ ഏറ്റവും 
ശ്രേഷ്ഠമാണന്നു കാണിക്കുന്നു. 

ശ്വേതകേതുര്‍ഹാ 2രുണേയ ആസ; തം 

ഹ പിതോവാച -- ശ്വേതകേതോ, വസ 

ബ്രഹ്മചര്യം, ന വൈസോമ്യാ സ്മല്‍ 

കുലീനോ നനൂച്യ ബ്രഹ്മബന്ധു രിവ ഭവരീതി 

അരുണന്റെ പൌത്രനായി ശ്വേതകേതു എന്നൊരാള്‍ ഉണ്ടാ 
യിരുന്നു. അവനോടു പിതാവു പറഞ്ഞു. അല്ലയോ ശ്വേതകേ 
തു, നീ ബ്രഹ്മചര്യം പാലിക്കൂ. അല്ലയോ സരമ്യാ, നമ്മുടെ കുല 
ത്തിലുള്ളവന്‍ അദ്ധ്യയനം ചെയ്യാതെ ബ്രഹ്മബന്ധുവിനെ 
പ്പോലെ ആയിത്തീരാന്‍ പാടില്ല. 

സ ഹ ദ്വാദശ വര്‍ഷ ഉപേത്യ, ചതുര്‍വിംശതി 

വര്‍ഷഃ സര്‍വാന്‍ വേദാനധീത്യ മഹാമനാ 

ആ നൂചാനമാനീസ്തബ്ധ ഏയായ തം 

ഹ പിതോവാച:- ശ്വേതകേതോ, യനു 

സോമ്യേദം മഹാമാനാ അനൂചാനമാനീ 

സ്തബ്ധോസി? ഉത ത മാദേശ മപ്രാ 

ക്ഷ്യോ, യേനാശ്രുതം ശ്രുതം ഭവത്യ മതം 

മതമവിജ്ഞാതം വിജ്ഞാതമിതി. 

ശ്വേതകേതു പന്ത്രണ്ടു വയസ്സായപ്പോള്‍ ആചാര്യന്റെ അടു 
ക്കല്‍ ചെന്നു. ഇരുപത്തിനാലു വയസ്സായപ്പോള്‍ എല്ലാ ദേവ 
ങ്ങളും പഠിച്ച്‌ മഹത്തായ മനസ്സോടുകൂടിയവനായും താന്‍ 
സാങ്ങ്ഗമായ വേദം പഠിച്ചുകഴിഞ്ഞവനാണന്നുള്ള അഭിമാന 
ത്തോടു കൂടിയവനായും വണക്കമില്ലാത്തവനായും ഗൃഹ 
ത്തില്‍ കഴിഞ്ഞുകൂടി. അവനോട്‌ പിതാവ്‌ പറഞ്ഞു. അല്ലയോ 
ശ്വേതകേതു, സൌമ്യം, നീ ഇങ്ങനെ മഹാമനസ്സായും, താന്‍ 
അന്തചാനനാണെന്നു വിചാരിക്കുന്ന വനായും, വണക്കമില്ലാത്ത 
വനായും ഇരിക്കുന്നു. അതുകൊണ്ട്‌ ഏത്‌ ആദേശത്താല്‍ ശ്രവി 
ക്കപ്പെടാത്തത്‌ ശ്രവിക്കപ്പെട്ടതായും, ഈഹിക്കപ്പെടാത്തത്‌ ഉരഹി 
ക്കപ്പെട്ടതായും നിശ്ചയിക്കപ്പെടാത്തത്‌ നിശ്ചയിക്കപ്പെട്ടതായും 
തീരുന്നുവോ ആ ആദേശത്തെ ശാസ്ത്രചാര്യോപദേശങ്ങളെ 


ക്കൊണ്ട്‌ അറിയപ്പെടേണ്ട വസ്തുവിനെ ന? എന്തുകൊണ്ടു 
ചോദിച്ചില്ല? 


കഥം നു ഭഗവഃ സ ആദേശോ ഭവതീതി 


അല്ലയോ ഭഗവാനേ ആ ആദേശം ഏതുപ്രകാരത്തിലുള്ള 
താണ്‌. ശ്വേതകേതു ചോദിച്ചു. 


യഥാ സോമ്യൈകേന മൃല്‍പിണ്ഡേനമ്പര്‍വം 


വൃന്മയം വിജ്ഞാതം സൃദ്വാചാ 7 രംഭണം 


വികാരോ നാമധേയം; മത്തി കേത്യേവ സത്യം 


യഥാ സോമ്യൈകൈന ലോഹമണിനാ സര്‍വം 
ലോഹ മയം വിജ്ഞാതം സ്ൃദ്വാചാ 2 രംഭ 


ണം വികാരോ നാമധേയം; ലോഹമിത്യേ വസത്യം 


യഥാ സോമ്യൈകേന നഖ നിക്യന്തേ നസര്‍വം 
കാര്‍ഷ്ണായസം വിജ്ഞാതം സ്യാദ്വാചാ £ [രം 
ഭണം വികാരോ നാമധേയം, ലോഹമിത്യേ, 


വ സത്യം. 


യഥാ സോമ്യൈകേന നഖ കൃന്തേ നേന 
സര്‍വം കാര്‍ഷ്ണായസം വിജ്ഞാതം സ്യ 

£ £ രംഭരണം വികാരോ നാമധേയം, കൃഷ്ണാ 
യസമിത്യേവ സത്യം ഏവം സോമ്യ സ 


ആദേശാ ഭവതീതി 


അല്ലയോ സരമ്യാ, ഏതു പ്രകാരമെന്നാല്‍ ഒരു മൃല്‍പി 
ണ്ഡം കൊണ്ട്‌ മൃത്തിന്റെ വികാരമായിട്ടുള്ള തെല്ലാം അറിയപ്പെ 
ട്ടതായിത്തീരുന്നു. വികാരമെന്നു പറയുന്നത്‌ വാക്കിനെ ആശ്ര 
യിച്ചുള്ള നാമധേയം മാത്രമായിരിക്കുന്നു. മൃത്തിക എന്നുള്ള 
തുതന്നെ സത്യമായിട്ടുള്ളതാകുന്നു. അല്ലയോ സരമ്യാ, ഒരു 
സുവര്‍ണ്ണപിണ്ഡം കൊണ്ട്‌ സുവര്‍ണ്ണമായിട്ടുള്ളതെല്ലാം അറി 
യപ്പെട്ടതായിത്തീരും. വികാരമെന്നുള്ളത്‌ വാക്കിനെ ആശ്രയി 
ച്ചിരിക്കുന്നു. സുവര്‍ണ്ണം എന്നുള്ളതുതന്നെ സത്യമായിട്ടുള്ള 
താകുന്നു. അല്ലയോ സരമ്യാ എങ്ങിനെ എന്നാല്‍ ഒരു നഖം 
വാങ്ങിക്കൊണ്ട്‌ കാരിരുമ്പുകൊണ്ടുള്ള തെല്ലാം അറിയപ്പെട്ടതാ 
യിത്തീരുന്നു. വികാരമെന്നുള്ളത്‌ വാക്കിനെ ആശ്രയിച്ചുള്ള 
നാമധേയമാകുന്നു. കാരിരുമ്പെന്നുളളതു സത്യമായിട്ടുള്ളതു 
തന്നെയായിരുന്നു. അല്ലയോ സരമ്യാ, ആ ആദേശം ഇങ്ങനെ 
യാകുന്നു. 

ന വൈ നൂനം ഭഗവന്തസ്ത ഏ തദവേദി 

ഷുഃ യദ്യേ തദ വേദിഷ്യന്‍ കഥം മേതാ 

വക്ഷ്യന്നിതി, ഭഗവാം സ്ത്വേവമേതദ്‌ 

ബ്രവീത്വിതി, തഥാ സോമ്യേതി ഹോവാച 

ഭഗവാന്മാരായ എന്റെ ഗുരുക്കള്‍ അങ്ങു പറഞ്ഞ ഈ 
വസ്തുവനെ അറിഞ്ഞിട്ടില്ല. എന്തെന്നാല്‍ ഇതു അറിഞ്ഞിട്ടു 
ണ്ടായിരുന്നു എങ്കില്‍ എനിക്കു പറഞ്ഞുതരാതിരുന്നതെങ്ങിനെ 
യാണ്‌? ഭഗവാന്‍ തന്നെ എനിക്ക്‌ അതു പറഞ്ഞുതന്നാലും. 


എന്ന്‌ ശ്വേതകേതു പറഞ്ഞു. അല്ലയോ സൌന്യാ, അങ്ങിനെയാ 
കട്ടെ എന്ന്‌ പിതാവ്‌ പറഞ്ഞു. 


രണ്ടാം ഖണ്ഡം 


സ്വദേവ സോമ്യേ ദമഗ്ര ആസീദേക മേവാ 
ദ്വിതീയം; തദ്ധൈക ആഹുര സ ദേവേദ 
മഗ്ര ആസീദേക മേവാദ്വിതീയം; തസ്മാദ 


സതഃ സജ്ജായത 


അല്ലയോ സനമ്യാ, ഇത്‌ മുമ്പ്‌ സജാതീയമായി വേറെ eg 
ല്ലാത്തതും വിജാതീയ മായി വേറൊന്നില്ലാത്തതും ആയ സത്തു 
മാത്രം ആയിരുന്നു. ആവിഷയത്തില്‍ ഒരു കൂട്ടര്‍ പറയുന്നു. 
ഇത്‌ മുന്‍പ്‌ ഏകംമാത്രമായിട്ടുളളതും അദ്വിതീയവുമായ അസ 
ത്തുതന്നെയാകുന്നു. ആ അസത്തില്‍ നിന്ന്‌ സത്ത്‌ ഉണ്ടായി. 

കുതസ്തു ഖലു സോമ്യൈവം സൃദിതി 

ഹോവാച; കഥ മസതഃ സജ്ജിയേതേതി, 
സത്ത്വേവ സോമ്യേദമഗ്ര ആസീദേക 
മേവാദ്വിതീയം. 

അല്ലയോ സരമ്യാ, ഏതു പ്രമാണത്തില്‍ നിന്നാണ്‌ ഇപ്ര 
കാരം സംഭവിക്കുന്നത്‌? ആചാര്യന്‍ ചോദിച്ചു. അസത്തില്‍ 
നിന്ന്‌ സത്ത്‌ എങ്ങിനെയുണ്ടാകും? എന്നും പറഞ്ഞു. അല്ലയോ 
സൌമ്യാ, ഈ ജഗത്ത്മുമ്പ്‌ ഏകം തന്നെയായുള്ളതും, അദ്വി 
തീയവും ആയ സത്തുമാത്രമായിരുന്നു. 

തദൈ ക്ഷത ബഹുസ്യാം പ്രജായേയേതി, 

തത്തജോ്‌ സ്യജത തത്‌ തേജ ഐക്ഷത്‌ 

ബഹു സ്യാം പ്രജായേയേതി; തദപോ 7 സൃ 

ജത, തസ്മാദ്യത്രക്വച ശോചതി സ്വേദതേ 

വാ പുരുഷസ്തേജസ ഏവ തദധ്യാപോ 

ജായന്തേ 

ആ സത്ത്‌ എനിക്കു പലതാകണം എനിക്കു പ്രജനിക്കണം. 
എന്ന്‌ ദര്‍ശനം ചെയ്തു. ആ സത്ത്‌ തേജസ്സിനെ സൃഷ്ടിച്ചു. 
ആ തേജസ്സ്‌ എനിക്കു പലതായിത്തീരണം; പ്രജനിക്കണം എന്നി 
ങ്ങനെ ദര്‍ശനം ചെയ്തു. ആ തേജസ്സ്‌ അപ്പുകളെ സൃഷ്ഠിച്ചു. 
അതിനാല്‍ എപ്പോഴാണോ പുരുഷന്‍ സംതപിക്കുകയോ, സ്വേദി 
ക്കയോ ചെയ്യുന്നത്‌ അപ്പോള്‍ തേജസ്സില്‍ നിന്നുതന്നെ അപ്പു 
കള്‍ ജനിക്കുന്നു. 

താ ആപ ഐക്ഷന്ത ബഹ്വ്യഃ സ്യാമ 

പ്രജായേ മഹീതി, താ അന്നമസ്യജന്ത, 

തസ്മാദ്യത്രക്വഷച വര്‍ഷതി, തദേവ 

ഭൂയിഷ്ഠമന്നം ഭവതി ആദ്ഭ്യ ഏവ 

തദധ്യന്നാദ്യം ജായതേ. 

ആ അപ്പുകള്‍ നമുക്ക്‌ പലതാകണം, പ്രജനിക്കണം എന്ന്‌ 
ഈക്ഷിച്ചു. അവ പ്രഥിവീരുപമായ അന്നം സൃഷ്ടിച്ചു. അത്‌ 
എവിടെയാണോ വര്‍ഷിക്കുന്നത്‌ അവിടെത്തന്നെ അധികമായ 
അന്നം ഉണ്ടാകുന്നു. ആ അന്നാദ്യം അപ്പുകളില്‍ നിന്നുതന്നെ 
ഉണ്ടാകുന്നു. 


മൂന്നാം ഖണ്ഡം 
തേഷാം ഖ ലേഷാം ഭൂതാനാം ത്രീണ്യേവ 
ബീജാനി ഭവന്ത്യണ്ഡജം ജീവജ മൂദ്‌ 


ഭിജ്ജമിതി. 


ഈ ഭൂതങ്ങള്‍ക്ക്‌ അണ്ഡത്തില്‍ നിന്നു ജനിച്ചത്‌, ജീവനില്‍ 
നിന്നു ജനിച്ചത്‌, ഉദ്ഭിത്തില്‍ നിന്നു ജനിച്ചത്‌ ഇങ്ങനെ മൂന്നു 
മാത്രമെ ബിജങ്ങളുള്ളൂ. 

സേയം ദേവതൈക്ഷത ഹന്താഹമി 

മാസ്തിസ്രോ ദേവതാ അനേന ജീവ 

നോ [1 1ത്മനാ നുപ്രവിശ്യ നാമരുപേ 

വ്യാകരവാണിതി. 

ഈ ദേവത ഞാന്‍ ഈ മൂന്നു ദേവതകളില്‍ ഈ ജീവനാ 
കുന്ന ആത്മാവുകൊണ്ട്‌ അനുപ്രവിശിച്ചിട്ട്‌ നാമത്തേയും രൂപ 
ത്തേയും വ്യാകരിക്കാം എന്ന്‌ ഈക്ഷിച്ചു. 

താസാം ത്രവൃതം ത്രിവൃതമേകൈകാം 

കരവാണീതി, സേയം ദേവതേ മാസ്തി 

സ്രോ ദേവതാ അനേനൈവ ജീവേനാ 

££ ത്മനാ 2 നുപ്രവിശ്യ നാമരുപേ വ്യാകരോത്‌ 

ആ ദേവതകളില്‍ ഓരോന്നിനേയും മുമ്മുന്നുപിണയുള്ള 
താക്കാം എന്ന്‌ ഈക്ഷിച്ചിട്ട്‌ അങ്ങിനെയുള്ള സദാത്മികയായ 
ഈ ദേവത തേജസ്സുമുതലായ ഈ മൂന്നു ദേവതകളില്‍, ഈ 
ജീവനാകുന്ന ആത്മാവുകൊണ്ടുതന്നെ അനുപ്രവേശിച്ച്‌ നാമ 
രൂപങ്ങള്‍ വെളിപ്പെടുത്തി. 

താസാം ത്രിവൃതം ത്രിവ്ൃതമേ കൈ 

കാമ കരോത്‌, യഥാ തു ഖലു സോമ്യേ 

മാ ദേവതാ സ്ത്രി വ്ൃത്ത്രി വൃദേ 

കൈകാഭവതി തന്മേ വിജാനീ ഹീതി. 

ആ തേജസ്സു മുതലായ ദേവതകളില്‍ ഒരോന്നിനേയും മുപ്പി 


ണിയാക്കിതീര്‍ത്തു. അല്ലയോ സൌരമ്യാ, എന്നാല്‍ എങ്ങനെ 
യാണോ ഈ മുന്നു ദേവതകള്‍ ഓരോന്നും മുപ്പിണിയായി ഇരി 


ക്കുന്നത്‌ അപ്രകാരം എന്റെ അടുക്കല്‍നിന്ന്‌ അറിഞ്ഞുകൊള്ളു. 


എന്ന്‌ ആരുണി പറഞ്ഞു. 


നാലാം ഖണ്ഡം 


യദഗ്നേരോഹിതു രുപം തേജസസ്ത്രദുപം; 
യച്ഛുക്ടം തദ പാം; യത്‌ കൃഷ്ണം തദ 
ന്നസ്യ, അപാഗാദഗ്നേരഗ്നിത്വം വാചാ 

7 രംഭണം വികാരോ നാമധേയം - ത്രീ 


ണിരുപാണീത്യേവ സത്യം 


അഗ്നിയുടെ രോഹിതമായ രൂപം ഏതോ അത്‌ തേജസ്സിന്റെ 
രൂപമാകുന്നു. ശുക്ടമായ രൂപം ഏതോ അത്‌ അപ്പുകളുടെ രൂപ 
മാകുന്നു. കൃഷ്ണായ രൂപമേതോ അത്‌ അന്നത്തിന്റെ രൂപമാ 
കുന്നു. അഗ്നിയില്‍ നിന്ന്‌ അഗ്നി എന്നുള്ള അവസ്ഥ 
പൊയ്പ്പോകുന്നു. വികാരമെന്നത്‌ വാക്കിനെ ആശ്രയിച്ചുള്ള 
നാമധേയമാകുന്നു. മൂന്നുരൂപങ്ങള്‍ എന്നുള്ളതുമാത്രം സത്യ 
മായിട്ടുള്ള താകുന്നു. 


യദാദിത്യന്ധ്യ രോഹിതം രൂപം, തേജ 
സസ്ത്രദുപം; യച്ഛൂുക്ലം, തദപാം, 

യത്‌ കൃഷ്ണം തദന്നസ്യ; അപാഗാദാ 
ദിതൃത്വം; വാചാ 27 രംഭണം വികാരോ 
നാമധേയം, ത്രീണി രുപാണീത്യേ വസത്യം 
യച്ചന്ദ്രസോ രോഹിതം രൂപം, തേജ 
സസ്തദ്രുപം; യച്ഛുക്സം തദപാം, യൽ 
ക്കൃഷ്ണം തദന്നസ്യ; അപാഗാച്ചന്ദ്രച്ചന്ദ്രത്വം 
വാചാ ££ രംഭണം വികാരോ നാമധേയം, 


ത്രീണി രൂപാണീത്യേവസത്യം. 


യ ദ്വിദ്യുതോ രോഹിതം രൂപം, തേജസസ്ത 
ദ്രുപം യയ്ഛൂക്നസം തദ പാം യല്‍കൃഷ്ണം 

ത ദന്നസ്യ, അപാഗാദിദ്യുതോ വിദ്യൂത്ത്വം 
വാചാ 77 രംഭണം വികാരോ നാമധേയം 


ര്രീണിരുപാണീത്യേവ സത്യം 


ആദിത്യന്റെ രോഹിതമായ രൂപം ഏതോ അത്‌ തേജസ്സിന്റെ 
രൂപമാകുന്നു. ശുക്ടമായ രൂപമേതോ അത്‌ അപ്പുകളുടെ രൂപ 
മാകുന്നു. കൃഷ്ണമായ രൂപമേതോ അത്‌ അന്നത്തിന്റെ രൂപ 
മാകുന്നു. ആദിത്യനില്‍ നിന്ന്‌ ആദിതൃത്വം പോയി. വാക്കിനെ 
ആശ്രയിച്ചുള്ള നാമധേയമാകുന്നു. മൂന്നു രൂപങ്ങള്‍ എന്നുള്ളത്‌ 
സത്യമായിട്ടുള്ളത്‌ മാത്രമാകുന്നു. 


ചന്ദ്രന്റെ ചുവന്ന രൂപം ഏതോ അത്‌ തേജസ്സിന്റെ രൂപമാ 
കുന്നു. ശുക്ടമായിട്ടുള്ളതേതോ അത്‌ അപ്പുകളുടെ രൂപമാകു 
ന്നു. കൃഷ്ണമായിട്ടുള്ളതേതോ അത്‌ അന്നത്തിന്റെ രൂപമാകു 
ന്നു. ചന്ദ്രനില്‍ നിന്ന്‌ ചന്ദ്രത്വം പോകുന്നു. വികാരമെന്നത്‌ 
വാക്കിനെ ആശ്രയിച്ചുള്ള നാമധേയമാകുന്നു. മുന്നു രൂപങ്ങള്‍ 
എന്നുള്ളത്‌ മാത്രം സത്യമായിട്ടുള്ളതാകുന്നു. 


വിദ്യുത്തിന്റെ രോഹിതമായ രൂപം ഏതോ അത്‌ തേജ 
സ്സിന്റെ രൂപമാകുന്നു. ശുക്ടമായ രൂപമേതോ അത്‌ അപ്പുകളുടെ 
രൂപമാകുന്നു. കൃഷ്ണമായ രൂപമേതോ അത്‌ അന്നത്തിന്റെ 
രൂപമാകുന്നു. വിദ്യുത്തെന്നുള്ള രൂപം അപഗമിച്ചു. വികാരമെ 
ന്നത്‌ വാക്കിനെ ആശ്രയിച്ചുള്ള നാമധേയമാകുന്നു. മൂന്നു രൂപ 
ങ്ങള്‍ എന്നുള്ളത്‌ മാത്രം സത്യമായിട്ടുള്ളതാകുന്നു. 


ഏതദ്ധസ്മവൈതദ്വിദ്വാംസ ആഹുഃ 

പൂർവേ മഹാശാലാ മഹാ ശ്രോത്രിയാ 

നനോ ദ്യ കശ്ചാനാ ശ്രുത മമതമവി 

ജ്ഞാത മുദാ ഹരിഷ്യതീതി ഹ്യോഭ്യോ 

വിദാം ച്രകുഃ 

അങ്ങനെയുള്ള ഈ ത്രിവൃല്‍ക്കരണത്തെ അറിഞ്ഞിട്ടുള്ള 
കഴിഞ്ഞുപോയ മഹാശാലികളായ മഹാശ്രോത്രിയന്മാര്‍ പറ 


ഞ്ഞിട്ടുണ്ട്‌. ഇപ്പോള്‍ നമ്മുടെ കുലത്തില്‍ ഒരുവന്‍പോലും 
ശ്രവിക്കപ്പെടാത്തതിനേയോ, മനനം ചെയ്യപ്പെടാത്തതിനേയോ 


P 


ഉദാഹരിക്കയില്ല. എന്തെന്നാല്‍ രോഹിതാദി രൂപങ്ങളില്‍നിന്ന്‌ 
അവര്‍ അത്‌ അറിഞ്ഞു. 
യദു രോഹി ത മിവാഭൂദിതി, തേജസസത 
ദ്രുപമിതി തദ്ധി ദാം ച്രകുഃ യദു ശുക്ല 
മിവാഭൂദിത്യപാം രൂപമിതി തദ്വിദാം 
ച്രകുഃ യദുകൃഷ്ണ മിവാഭൂദിത്യന്നസ്യരൂപ 


മിതി തദ്വിതാം ച്രകുഃ 


യദ്വ വിജ്ഞാതമിവാഭൂദിത്യേതാസാമേ 
വ ദേവ താനാം സമാസ ഇതി തദ്വിദാം 
ച്കുഃ യഥാ ഖലു നു സോമ്യേമാസ്തി 
സ്രോ ദേവതാഃ പുരുഷം പ്രാപൃത്രിവൃത്‌ 


ത്രിവ്ൃദേ കൈകാ ഭവതി തം വിജാ നീ ഹീതി 


ഏതു രൂപമാണോ രോഹിതം പോലെ തോന്നിയത്‌ അത്‌ 
തേജസ്സിന്റെ രൂപമാകുന്നു എന്ന്‌ അവര്‍ അറിഞ്ഞു. ഏതാണോ 
ശുക്സമെന്നപോലെ അവര്‍ക്ക്‌ തോന്നിയത്‌ അത്‌ അപ്പുകളുടെ 
രൂപമെന്ന്‌ അവര്‍ അറിഞ്ഞു. ഏതൊരു രൂപമാണോ കൃഷ്ണം 
പോലെ തോന്നിയത്‌ അത്‌ അന്നത്തിന്റെ രൂപമെന്ന്‌ അവര്‍ അറി 
ഞ്ഞു. ഏതാണോ ഇന്നതെന്നു തിരിച്ചറിയാന്‍ പാടില്ലാത്തതു 
പോലെ തോന്നിയത്‌, അത്‌ ഈ ദേവതകളുടെ സമുദായമെന്ന്‌ 
അറിഞ്ഞു. അല്ലയോ സനമ്യാ, ഏതുപ്രകാരമാണോ ഈ മുന്നു 
ദേവതകള്‍ പുരുഷനെ പ്രപിച്ചിട്ട്‌ ഒരോന്നും മുമ്മൂന്നംശമുള്ള 
തായി തീരുന്നത്‌ അത്‌ എന്റെ അടുക്കല്‍ നിന്നറിഞ്ഞുകൊ 


ളളുക. 


അഞ്ചാം ഖണ്ഡം 


അന്നമശിതം ത്രേധാവിധിയതേ; തസ്യയഃ 

സ്ഥപിഷ്ഠോ ധാതു സ്തത്‌ പുരീഷം ഭവതി 

യോ മദ്ധ്യമസ്തന്മാംസം, യോ” ണിഷ്ഠസ്ത ന്മനഃ 

ഭക്ഷിക്കപ്പെട്ട അന്നം മൂന്നു പ്രകാരത്തില്‍ ആയിത്തീരുന്നു. 
അതിന്റെ ഏറ്റവും സ്ഥലമായ അംശം ഏതോ അത്‌ പുരീഷമാ 
യിത്തീരുന്നു. മധ്യമമായ അംശം ഏതോ അതു മാംസമായി 
ത്തീരുന്നു. ഏറ്റവും ചെറിയ അംശം ഏതോ അത്‌ മനസ്സായി 
ത്തീരുന്നു. 

ആപഃ പീതാ സ്ത്രേധാ വിധീയന്തേ, താഡാം 

യം സ്ഥവിഷ്ഠോ ധാതുസ്തന്മൂര്രം ഭവതി; 

യോ മധ്യമസ്തന്മാംസം, യോ 2 ണിഷ്ഠഃ സ 

ഗ്രാണഃ 

പാനം ചെയ്യപ്പെട്ട അപ്പുകല്‍ മൂന്നു വിധത്തില്‍ ആയിത്തീ 
രുന്നു. അവയുടെ ഏറ്റവും സ്ഥൂലമായ അംശം ഏതോ അത്‌ 
മൂത്രമായിത്തീരുന്നു. ഏറ്റവും ചെറുതായിട്ടുള്ള അംശം ഏതോ 


അത്‌ പ്രാണനായിത്തീരുന്നു. 


K 


തേജോശിതം ത്രേധാ വിധീയതേ, തസ്യ 
യഃ സ്ഥവിഷ്ഠോ ധാ തുസ്തദ സ്ഥിഭവതി, 

യോ മധ്യമഃ സമജ്ജാ, യോ 7 ണിഷ്ഠഃ 

സാവാക്‌. 

ഭക്ഷിക്കപ്പെട്ട തേജസ്സ്‌ മൂന്നുപ്രകാരത്തില്‍ വിഭക്തമായി 
ത്തീരുന്നു. തേജസ്സിന്റെ ഏറ്റവും സ്ഥലൂമായ അംശം 
ഏതാണോ അത്‌ അസ്ഥിയായിത്തീരുന്നു. മധ്യമമായ അംശം 
ഏതോ അതു മജ്ജ ആകുന്നു. ഏറ്റവും അണുവായിട്ടുള്ള 
തേതോ അതു വാക്കാകുന്നു. 

അന്നമയം ഹി സോമ്യമന, ആപോ 

മയഃ പ്രാണസ്തേജോമയീ വാഗതി, ഭൂയ 

ഏവമാ ഭഗവാന്‍ വിജ്ഞാപയ ത്വിതി, 

തഥാ, സോമ്യേതി ഹോ വാച 

അല്ലയോ സൌമ്യാ, മനസ്സ്‌ അന്നമയമാകുന്നു. പ്രാണന്‍ ജല 
മയമാകുന്നു. വാക്ക്‌ തേജോമയിയാകുന്നു. എന്ന്‌ ആരുണി പറ 
ഞ്ഞു. ഭഗവാനായ അങ്ങ്‌ വീണ്ടും എനിക്ക്‌ മനസ്സിലാക്കിത്ത 
രിക. എന്ന്‌ ശ്വേതകേതു അപേക്ഷിച്ചു. അല്ലയോ സമ്യാ അങ്ങ 
നെയാകട്ടെ എന്നു പിതാവ്‌ പറഞ്ഞു. 


ആറാം ഖണ്ഡം 


ദധ്നഃ സോമ്യ, മഥ്യ മാനസ്യ യോ ണിമാ 

സ ഉനര്‍ദ്ധഃ സമുദീഷതി; തത്‌ സര്‍പ്പിര്‍ഭവതി 

അല്ലയോ സരമ്യാ, മഥിക്കപ്പെടുന്ന ദധിയുടെ അണുവായ 
അംശം ഏതോ അത്‌ മേല്‍പ്പോട്ടായി ഒന്നു ചേര്‍ന്ന്‌ പൊങ്ങു 
ന്നു. അത്‌ സര്‍പ്പിസ്സായിത്തീരുന്നു. 

ഏവമേവ ഖലു സോമ്യാന്നസ്യ ശ്യമാനസ്യ 

യോ £ ണിമാസ ഈര്‍ദ്ധ്വഃ സമുദിഷതി, 

തന്മനോ ഭവതി. 

അല്ലയോ സരമ്യാ, ഇങ്ങനെ തന്നെ അശിക്കപ്പെടുന്ന അന്ന 
ത്തിന്റെ അമുവായ അംശം ഏതോ അത്‌ മേല്പോട്ട്‌ ഒരുമിച്ചു 
പൊങ്ങുന്നു. അതു മനസ്സായിത്തീരുന്നു. 

അപാം സോമ്യ, പീയമാനാനാം യോ 

ണിമാ സ ഉ൯ര്‍ദ്ധവഃ സമുദീഷതി, സ 

പ്രാണോ ഭവതി. 

അല്ലയോ സൌമ്യാ, പാനം ചെയ്യപ്പെടുന്ന അപ്പുകളുടെ 
അണുവായ അംശം ഏതോ അത്‌ മേല്‍പോട്ടു പൊങ്ങുന്നു. 
അതു പ്രാണനായിത്തീരുന്നു. 

തേജസഃ സോമൃശ്യമാനസ്യ യോ£ണിമാ 

സ ഈര്‍ദ്ധ്വഃഃ സമുദീഷതി; സാവാഗ്‌ ഭവതി. 

അല്ലയോ സനമ്യാ, അശിക്കപ്പെടുന്ന തേജസ്സിന്റെ അണു 


വായ അംശം ഏതോ അത്‌ മേല്‍പോട്ടു പൊങ്ങുന്നു. അത്‌ 
വാക്കായിത്തീരുന്നു. 


N 


അന്നമയം ഹി സോമ്യ മന, ആപോമയഃ 

പ്രാണ, സ്തേജോമയീ വാഗിതി; ഭൂയ 

ഏവ മാ ഭഗവാന്‍ വിജ്ഞാപയത്വിതി; 

തഥാ സോമ്യേതി ഹോവാച 

അല്ലയോ സൌമ്യാ, മനസ്സ്‌ അമ്മമയമാകുന്നു. പ്രാണന്‍ ജല 
മയനാകുന്നു. വാക്ക്‌ തേജോമയിയാകുന്നു. എന്ന്‌ ആരുണി പറ 
ഞ്ഞു. ഭഗവാനായ അങ്ങ്‌ വീണ്ടും എനിക്കു മനസ്സിലാക്കിത്ത 


രൂ. എന്നു ശ്വേതകേതു അപേക്ഷിച്ചു. അല്ലയോ സൌമ്യ അങ്ങി 
നെയാകട്ടെ. 


ഏഴാം ഖണ്ഡം 


ഷോഡ ശകലഃ സോമ്യ പുരുഷഃ, പ 
ഞ്ചദശാഹാനിമാ 2 ശീഃ കാമമപഃ 
പിബാ£്‌ £ പോമയഃ പ്രാണോ ന പി 
ബതോ വിച്ഛേത്സ്യത ഇതി. 
അല്ലയോ സനമ്യാ, പുരുഷന്‍ പതിനാറു കലകളോടു കൂടി 

യവനാകുന്നു. പതിനഞ്ചു ദിവസത്തേക്ക്‌ നീ ഭക്ഷണം കഴിക്കാ 

തിരിക്കൂ. ഇഷ്ടുപോലെ ജലം പാനം ചെയ്തുകൊള്ളൂ. പാനം 
ചെയ്യാത്തവന്‌ ജലമയനായ പ്രാണന്‍ വിച്ഛേദം പ്രാപിക്കും 
എന്ന്‌ പിതാവ്‌ പറഞ്ഞു. 

സ ഹ പഞ്ചദശാഹാനി നാ £1ശ; അഥ 

ഹൈന മുപാസസാദ: കിം്രവീമി 

ഭോ ഇതി; ഴൂചഃ സോമ്യയജൂംഷി 

സാമാ നീതി സഹോവായ, ന വൈ മാ 

പ്രതിഭാന്തി ഭോ ഇതി. 

അവന്‍ പതിനഞ്ചു ദിവസത്തേയ്ക്കു ഭക്ഷണം കഴിച്ചി 
ല്ല. പിതാവിന്റെ അടുക്കല്‍ ചെന്നു. “അല്ലയോ പിതാവേ ഞാന്‍ 
എന്തു പറയണം” എന്നു ചോദിച്ചു “ജതുക്കളേയും, യജുസ്സു 
കളേയും, സാമങ്ങളേയും” എന്നു പിതാവു പറഞ്ഞു. അതു 
കേട്ട്‌ ശ്വേതകേതു “അല്ലയോ പിതാവേ എനിക്കു തോന്നുന്നില്ല” 
എന്നു പറഞ്ഞു. 

തം ഹോ വാച:- യഥാ സോമ്യ, മഹ 

തോ 1ഭ്യാഹി തസ്യൈ കോ 1ങ്ങ്ഗാ 

രഃ ഖദ്യോ തമാത്രഃ പരിശിഷ്ടുഃ സ്യാ 

ത്‌, തേന തതോ പിന ബഹുദഹേത്‌ 

ഏവം സോമ്യ, തേ ഷോഡശാനാം 

കലാ നാമേകാ കലാ £ തിശിഷ്ഠാസ്യാത്‌; 

തയൈ തര്‍ഹിവേദാന്‍ നാനു ഭവസി; 

അശാനാ, ഥ മേ വിജ്ഞാസ്യ സീതി. 

ശ്വേതകേതുവിനോട്‌ പിതാവു പറഞ്ഞു: അല്ലയോ സരമ്യാ, 


എങ്ങിനെ മഹത്തായ വിറകിട്ടു വളര്‍ത്തിയ അഗ്നിയുടെ മിന്നാ 
മിനുങ്ങിനോളമുള്ള ഒരു കനല്‍ പരിശിഷ്ടമായിരിക്കുന്നോ ആ 


ചെറിയ കനല്‍കൊണ്ട്‌ അതിനേക്കാള്‍ കൂടുതലായി es 
ത്തത്‌ എങ്ങിനെയാണോ അതുപോലെ നിന്റെ പതിനാറു കല 
കളില്‍ ഒന്ന്‌ ശേഷിച്ചിരിക്കും. ആ കലകൊണ്ട്‌ ഇപ്പോള്‍ നീ വേദ 
ങ്ങള്‍ അറിയുന്നില്ല. നീ ഭക്ഷണം കഴിക്കൂ. പിന്നെ എന്റെ 
വാക്കില്‍ നിന്ന്‌ നിനക്ക്‌ മനസ്സിലാക്കാം. 

സ ഹാ !1ശാഥ ഹൈന മുപ സാദ 

തം ഹ യത്‌ കിംച പ്രച്ഛ, സര്‍വ 

ഹ പ്രതിപേ ദേ 

ശ്വേതകേതു ഭക്ഷണം കഴിച്ചു. അനന്തരം പിതാവിന്റെ അടു 
ക്കല്‍ ചെന്ന്‌ അവനോട്‌ എന്തെല്ലാം പിതാവ്‌ ചോദിച്ചുവോ 
അതിനെ എല്ലാം അവന്‍ അറിഞ്ഞിരുന്നു. 

യഥാ സോമ്യ മഹതോ? ഭ്യാഹിത 

സ്ൈക മങ്ങ്ഗാരം ഖദ്യോതമാത്രം 

പരിശിഷ്ടും തം തൃണൈരുപ സമാധായ 

പ്രാജ്വല യേത്‌ തേന തതോ? പിബ 

ഹുദഹേ ദേവം സോമ്യ, തേ ഷോഡശാ 

നാം കലാനാമേകാ കലാ 7 തിശിഷ്ടാ ഭൂ 

ത്‌; സാ 2 ന്നേ നോപ സമാഹിതാ പ്രാ 

ജ്വലീത്‌. തയൈ തർഹി വേദനനുഭവസി. 

അല്ലയോ സരമ്യാ, ഏതു പ്രകാരമാണോ വിറകിട്ടു 
വളര്‍ത്തിയിട്ടുള്ള വലിയ തീയുടെ ശേഷിച്ചിട്ടുള്ള മിന്നാമിനു 
ങ്ങിനോളമുള്ള ഒരു കനല്‍പുല്ലുകള്‍ കൂട്ടി പ്രജ്വലിപ്പിച്ച്‌ മുന്‍പി 
ലത്തെ അഴലില്‍ നിന്നു കൂടുതലായി ദഹിപ്പിക്കുന്നതുപോലെ 
നിന്റെ പതിനാറു കലകളില്‍ ഒരു കല അവശേഷിച്ചിരുന്നു. ആ 
കല അന്നത്താല്‍ വളര്‍ത്തി പ്രജ്വലിപ്പിക്കൂ. ആ കലകൊണ്ട്‌ 
ഇപ്പോള്‍ നീ വേദങ്ങളെ അനുഭവിക്കുന്നു. 

അന്ന മയം ഹി സോമ്യ, മന, ആപോ 

മയഃ പ്രാണസ്തേജോ മയീവാഗിതി 

തദ്ധാസ്യ വിജജ്ഞാവിതി, വിജജ്ഞാവിതി. 

അല്ലയോ സൌമ്യാ, മനസ്സ്‌ അന്നമയമെന്ന്‌ സിദ്ധമായല്ലോ. 
പ്രാണന്‍ ജലമയനാകുന്നു. വാക്ക്‌ തേജോമയിയാകുന്നു. 


പിതാവ്‌ പറഞ്ഞു. പിതാവിന്റെ ആ വചനം ശ്വേതകേതു മനസ്സി 
ലാക്കി. 


എട്ടാം ഖണ്ഡം 


ഉദ്ദാലകോ ഹാ 22 രൂണിഃ ശ്വേതകേതും 
പുത്രമുവാച, സ്വപ്നാന്തം മേ സോമ്യാ, 
വിജാനീഹീതി യ ത്രൈ തര്‍ പുരുഷഃ 
സ്വപിതി നാമ സതാ സോമ്യ തദാ സമ്പ 
ന്നോ ഭവതി, സ്വമപീതോ ഭവതി, ത 
സ്മാദേനം സ്വപിതീത്യാ ചക്ഷതേ, സ്വംഹ്യ 


പീതോ ഭവതി. 


1 


ലെ 


അരുണപുത്രനായ ഉദ്ദാലകന്‍ പുത്രനായ ശ്വേതകേതുവി 
നോടു പറഞ്ഞു. അല്ലയോ സൌമ്യം, എന്റെ വചനത്തില്‍ നിന്നു 
സ്വപ്നാന്തത്തെ അറിയു എന്നു പറഞ്ഞു. അല്ലയോ സരമ്യാ, 
ഏതു കാലത്തില്‍ പുരുഷന്‍ സ്വപിക്കുന്നു. എന്ന പേരുള്ളതാ 
കുന്നോ, അപ്പോള്‍ സത്തെന്നു പറയുന്ന ദേവതയോട്‌ ഏകീഭൂു 
തനായി ഭവിക്കുന്നു. സ്വന്തരൂപത്തെ തിരികെ പ്രാപിച്ചവനായി 
ഭവിക്കുന്നു. അതിനാല്‍ ഇവനെപ്പറ്റി സ്വപിക്കുന്നു എന്നു ലാകി 
കന്മാര്‍ പറയുന്നു. എന്തുകൊണ്ടെന്നാല്‍ സ്വന്തരൂപത്തെ 
തിരികെ പ്രാപിച്ചവനായിത്തീരുന്നു. 


സ യഥാ, ശകുതിഃ സൂത്രേണ പ്രബദ്ധോ, 

ദിശം ദിശം, പതിത്വാ 2 നൃത്രാ 2£യതന 

മല ബ്ധ്വാ ബന്ധ നമേവോ പ്രശയത 

ഏവമേര്‍വ ഖലു സോമ്യ, തന്മനോ ദി 

ശം ദിശം പതിത്വാ്‌ നൃത്രാ ££ യതനമ 

ലബ്ധ്വാ, പ്രാണമേവോ പ്രശയതേ; 

പ്രാണബന്ധനം ഹി സോമ്യ മന ഇതി. 

ഏതു പ്രകാരമാണോ ചരടുകൊണ്ട്‌ ബന്ധിക്കപ്പെട്ട പക്ഷി, 
ഒരോ ദിക്കിലും ചാടിപ്പോയി മറ്റൊരിടത്ത്‌ വിശ്രമസ്ഥാനം ലഭി 
ക്കാതെ, ബന്ധനസ്ഥനത്തെതന്നെ ആശ്രയിക്കുന്നോ, അതു 
പോലെ ആ മനസ്സ്‌ ഒരോ ദിക്കിലും ചാടിപ്പോയി മററൊരിടത്ത്‌ 
വിശ്രമസ്ഥാനം ലഭിക്കാതെ പ്രാണനെതന്നെ വന്ന്‌ ആശ്രയിക്കു 
ന്നു. എന്തുകൊണ്ടെന്നാല്‍ അല്ലയോ സരമ്യാ, മനസ്സ്‌ പ്രാണ 
നാകുന്ന ബന്ധനസ്ഥാനത്തോടു കൂടിയതാകുന്നു. 

അശനാപി പാസേമേ സോമ്യ വിജാനീ 

ഹീതി യത്രൈ തത്‌ പുരുഷോ 2 ശിശിഷതി 

നാമാ £7£പ ഏവ തദശിതം നയന്തേ, ത 

ദ്യഥാ ഗോനായോ 1 ശ്വാനായഃ പുരുഷനാ 

യ ഇത്യേവം തദപ ആചക്ഷതേ ശനാ 

യേതി തത്രൈതഛുങ്ങ്ഗ മുല്‍പതിതം 

സോമ്യ, വിജാനീഹി നേദമമൂലം ഭവിഷ്യതീതി. 

അല്ലയോ സരമ്യാ, എന്റെ വചനത്തില്‍ നിന്നു അശ 
ത്തേയും പിപാസയേയും അറിയു. എന്ന്‌ ഉദ്ദാലകന്‍ പറഞ്ഞു. 
എപ്പോഴാണോ പുരുഷന്‍ അശിക്കുവാന്‍ ഇച്ഛിക്കുന്നു എന്നു 
പറയുന്നത്‌, അപ്പോള്‍ അശിക്കപ്പെട്ടതിനെ അപ്പുകള്‍ തന്നെ നയി 
ക്കുന്നു. ഏതുപ്രകാരം ഗോനായന്‍, അശ്വനായന്‍, പുരുഷനാ 
യന്‍ എന്നു പറയുന്നോ അപ്രകാരം അപ്പോള്‍ അപ്പുകളെ അശ 
നായ എന്നു ലാകീകന്മാര്‍ പറയുന്നു. അങ്ങിനെയിരിക്കയാല്‍ 
ഉദ്ഗതമായിരിക്കുന്ന ഈ ശരീരമാകുന്ന അങ്കുരത്തെ, സനമ്യാ, 
നീ അറിയൂ. ഈ ശരീരം മൂലമില്ലാത്തതായി ഭവിക്കയില്ല. 

തസ്യ ക്വ മൂലം സ്യാദന്നത്രാന്നാല്‍? ഏവ 

മേവ ഖലു സോമ്യ ന്നേ നശൂങ്ങ്ഗേനാ 

പോ മൂല മമ്പിച്ഛു; അദ്ഭിഃ സോമ്യ, 

ശുങ്ങ്ഗേന തേജോമൂല മന്വിച്ഛ, തേ 


ജസാ സോമ്യ ശുങ്ങ്‌ ഗേന സന്മൂലമമ്പി 


K 


ക്ക സന്മൂലാഃ സോമ്മ്യേമാട പ്രജഃ 


സദായതനാഃ സത്പ്രതിഷ്ഠാഃ 


ആ ശരീരത്തിന്‌ അന്നം ഒഴിച്ച്‌ മൂലം എവിടെ ഉണ്ടാകും? 
സൌമ്യാ, ഇങ്ങനെ അന്നമാകുന്ന ശൂഗ്ങ്ങം കൊണ്ട്‌ അന്ന 
ത്തിന്റെ മൂലമായ അപ്പുകലെ മനസ്സിലാക്കു. സയമ്യാ, അപ്പു 
കളാകുന്ന ശുഗ്ങ്ങം കൊണ്ട്‌ മൂലമായ തേജസ്സ്‌ അറിയു. 
സരമ്യാ, തേജസ്സാകുന്ന ശൂഗ്ങ്ങം കൊണ്ട്‌ മൂലമായ സത്തിനെ 
അറിയു. അല്ലയോ സരമ്യാ, ഈ പ്രജകളെല്ലാം സത്താകുന്ന 
മൂലത്തോടു കൂടിയവയും സത്താകുന്ന ആയതനത്തോടുകൂ 
ടിയവയും സത്താകുന്ന പ്രതിഷ്ഠയോടുകൂടിയവും ആകുന്നു. 

അഥ യത്രൈതത്‌ പുരുഷഃ പിപാസതി 

നാമ, തേജ ഏവതത്പീതം നയതേ; 

തദൃഥാ, ഗോനായോ 1 ശ്വനായഃ പുരുഷനാ 

യ ഇത്യേവം തത്തേജ ആചഷ്ട ഉദ 

ന്യേതി, തത്രൈതദേവ ശുങ്ങ്ഗ മുല്‍പ 

തിതം സോമ്യ വിജാനീഹി, നേദമമൂലം 

ഭവിഷ്യതീതി. 

എപ്പോഴാണോ പുരുഷന്‍ പാനം ചെയ്യാന്‍ ഇച്ഛിക്കുന്നത്‌ 
ആ പുരുഷന്‍ പാനം ചെയ്വാന്‍ ഇച്ഛിക്കുന്നു എന്നു പറയാറുണ്ട്‌. 
പാനം ചെയ്യപ്പെട്ടതിനെ തേജസ്സു നയിക്കുന്നു. അതിനാല്‍ ഏതു 
പ്രകാരത്തില്‍ ഗോനായന്‍ പുരുഷന്‍ എന്നു പറയുന്നോ അപ്ര 
കാരം തേജസ്സിനെ ഉദന്യ എന്ന്‌ ലോകം പറയുന്നു. അങ്ങിനെ 
യിരിക്കെ അല്ലയോ സൌമ്യാ, ഈ ശരീരംതന്നെ ഉദ്ഗമിച്ചി 
ട്ടുള്ള അംങ്കുരമെന്ന്‌ അറിയൂ. ഇത്‌ മൂലമില്ലാത്തതായി ഭവിക്ക 
യില്ല. 

തസ്യ ക്വ മൂലം സ്യാദന്യര്രാദിഭ്യോ്‌ ദ്ഭിഃ 

സോമ്യ; ശുങ്ങ്ഗേന തേജോ മൂലമമ്പിച്ചു, 

തേജസാ സോമ്യ, ശുങ്ങ്ഗേന സന്മൂല 

മന്വിച്ഛ; സന്മൂലാഃ സോമ്യേമാഃ സര്‍വഃ 

പ്രജഃ സമായതനാഃ സല്‍പ്രതിഷ്ഠാഃ യ 

ഥാനു ഖലു സ്യോമ്യേമാസ്തിസ്രോ ദേവതാഃ 

പുരുഷം പ്രാപൃത്രിവൃത്‌ ത്രിവ്ൃദേകൈകാ 

ഭവതി തദുക്തം പുരസ്താ ദേവ ഭവതി, 

അസ്യ സോമ്യ, പുരുഷസ്യ പ്രയതോവാങ്ങ്‌ 

മനസി സമ്പദ്യതേ, മനഃ പ്രാണസ്തേജസി 

തേജഃ പരസ്യാം ദേവ തായാം 

ആ ശരീരത്തിന്‌ അപ്പുകളല്ലാതെ മൂലം എവിടെ ഉണ്ടാകും. 
സരമ്യാ, അപ്പുകളാകുന്ന ശൃങ്ങ്ഗം കൊണ്ട്‌ മൂലമായ തേജസ്സ്‌ 
അറിയു. സൌമ്യ, തേജസ്സാകുന്ന ശുങ്ങ്ഗം കൊണ്ട്‌ മൂലമായ 
സത്തിനെ അറിയു. അല്ലയോ സൌരമ്യാ, ഈ പ്രജകളെല്ലാം 


സത്താകുന്ന മൂലത്തോടുകൂടിയവയും സത്താകുന്ന ആയത 
നത്തോടു കൂടിയവയും സത്താകുന്ന പ്രതിഷ്ഠയോടു കൂടി 


N 


൮, 


യവും ആകുന്നു. സരമ്യാ, ഏതു പ്രകാരമാണോ തേജസ്സു മുത 
ലായ ഈ മൂന്നു ദേവതകള്‍ ഓരൊന്നും പുരുഷനെ പ്രാപിച്ച്‌ 
മുമ്മൂന്നുവിധമായി തീരുന്നതെന്ന്‌ നേരത്തെ പറഞ്ഞിട്ടുണ്ട്‌. 
സരമ്യാദേഹം വിട്ടുപോകുന്ന ഈ പുരുഷന്റെ വാക്ക്‌ മനസ്സില്‍ 
ഏകീഭവിക്കുന്നു. മനസ്സ്‌ പ്രാണനില്‍ ഏകീഭവിക്കുന്നു. തേജ 
സ്റുപരയായ ദേവതയില്‍ ഏകീഭവിക്കുന്നു. 
സ യ ഏഷോ ണിമൈതദാത്മ്യ മിദം സര്‍വഃ 
തത്സത്യം, സ ആത്മാ, തത്‌ ത്വമസി ശ്വേത 
കേതോ ഇതി. ഭൂയ ഏവ മാ ഭഗവാന്‍ 
വിജ്ഞാനപയത്വിതി യഥാസോമ്യേ തിഹോവാച. 
ജഗത്തിന്റെ മൂലമായ അണുത്വം ഏതോ അത്‌ ഈ ജഗ 
ത്തെല്ലാമാകുന്നു ആത്മാവോടുകൂടിയ അവസ്ഥയാകുന്നു. 
അതുതന്നെ സത്യമായിട്ടുള്ളതാകുന്നു. അതുതന്നെ ജഗ 
ത്തിന്റെ ആത്മാവാകുന്നു. അല്ലയോ ശ്വേതകേതോ, അത്‌ 
നീയാകുന്നു എന്ന്‌ ആരുണി പറഞ്ഞു. പൂജ്യനായ അങ്ങ്‌ 
വീണ്ടും എനിക്കു മനസ്സിലാക്കിത്തരു. ശ്വേതകേതു അപേക്ഷി 
ച്ചു. സൌമ്യാ, അങ്ങനെയാകട്ടെ എന്ന്‌ ഉദ്ദാലകന്‍ പറഞ്ഞു. 


ഒന്‍പതാം ഖണ്ഡം 


യഥാ സോമ്യ മധു മധു കൃതോ നിസ്തിഷ്ഠ 

ന്തി നാനാത്യയാനാം വൃക്ഷാണാം ര 

സാന്‍ സമവഹാര മേ കൃതാം രസാന്‍ 

ഗമയന്തി; തേ യഥാ തത്രന വിവേകം ലഭ 

ന്തേ മുഷ്യാഹം വൃക്ഷസ്യസരോ £സ്മിതി; 

ഏവമേവ ഖലുസോമ്യമാഃ സർവാഃ 

പ്രജാഃ സതി സമ്പദ്യ ന വിദുഃ സതി 

സമ്പദ്യ മഹ ഇതി. 

അല്ലയോ സൂമ്യാ, തേനീച്ചകള്‍ മധു താല്‍പര്യ 
ത്തോടുകൂടി നിഷ്പാദിച്ചു നാനാഗതികളായ വൃക്ഷങ്ങളുടെ 
രസങ്ങളെ ഏകീകരിച്ചിട്ട്‌ ഒന്നെന്നുള്ള അവസ്ഥ വ്രാപിപ്പി 
ക്കുന്നോ അപ്രകാരം ആ രസങ്ങള്‍ ആ മധുവില്‍ ഞാന്‍ ഇന്ന 
വൃക്ഷത്തിന്റെ രസമാകുന്നു. വിവേചിച്ചിട്ടുള്ള ജ്ഞാനം 
ലഭിക്കുന്നില്ല. സൌമ്യ, ഇങ്ങനെതന്നെ ഈ പ്രജകളെല്ലാം 
സത്തില്‍ ഏകീഭവിച്ചു സത്തില്‍ ഏകീഭവിക്കുന്നു എന്ന്‌ നാം 
അറിയുന്നില്ല. 

ത ഇഹ വ്യാഫ്ഘോവാസിം ഹോ വാ വ്യകോ 

വാ വരാഹോ വാകീ ടോ വാ പതം 

ഗോ വാ ദംശോ വാ മശകോ വാ യദ്യ 

ദ്ഭന്തി തദാഭവന്തി 

അവര്‍ ഈ ലോകത്തില്‍ വ്യാഘഘാമോ, ഹംസമോ, ചെന്നാ 
യോ, വരാഹമോ, കീടമോ പാറ്റയോ ഈച്ചയോ, കൊതുകോ, 


ഏതെല്ലാം ആയിത്തീരുന്നുവോ തിരിച്ചുവന്ന്‌ അതെല്ലാം തന്നെ 
യായിത്തീരുന്നു. 


K 


സയ ഏഷോ £ണിമൈ, താദാത്മമിദം 

സര്‍വം തത്‌, സത്യം സ ആത്മാ തത്‌ ത്വ 

മസി ശ്വേത കേതോ ഇതിഭൂയ ഏവ, 

മാ ഭഗവാന്‍ വിജ്ഞാപയത്വിതി തഥാ 

സോമ്യേ തിഹോ വാച 

ജഗത്തിന്റെ മുലമായ ഈ അണുത്വം ഏതോ, ഈ ജഗ 
ത്തെല്ലാം അതാകുന്ന ആത്മാവോടുകൂടിയ അവസ്ഥയാകുന്നു. 
അതുതന്നെ സത്യമായിട്ടുള്ളതാകുന്നു. അതുതന്നെ ജഗത്തിന്റെ 
ആത്മാവാകുന്നു. അല്ലയോ ശ്വേതകേതോ, അതു നീയാകുന്നു. 
എന്ന്‌ ആരുണി പറഞ്ഞു. പൂജ്യനായ അങ്ങ്‌ വീണ്ടും എനിക്കു 
മനസ്സിലാക്കിത്തരിക എന്ന്‌ ശ്വേതകേതു അപേക്ഷിച്ചു. സ്യാ, 
അങ്ങനെയാകട്ടെ എന്ന്‌ ഉദ്ദാലകന്‍ പറഞ്ഞു. 


പത്താം ഖണ്ഡം 


ഇമാഃ സോമ്യ, നഭ്യഃ പുരസ്താല്‍ പ്രാച്യഃ 

സ്യന്ദന്തേ; പശ്ചാത്‌ പ്രാതീച്യഃ താഃ 

സമുദ്രാത്‌ സമുദ്രമേവാപിയന്തി; സ സ 

മുദ്ര ഏവ ഭവതി താ യഥാതത്രന 

വിദുരിയ മഹമസ്മീയ മഹമസ്തീതി 

ഏവമേവ ഖലു സോമ്യേമാഃ സർവാഃ 

പ്രജാഃ സത ആഗമ്യ ന വിദുഃ സ 

ത ആഗച്ഛാമഹ ഇതി 

അല്ലയോ സരമ്യാ, ഈ കിഴക്കോട്ടു പോകുന്ന നദികള്‍ 
കിഴക്കേ ദിക്കിലേക്ക്‌ ഒഴുകുന്നു. പടിഞ്ഞാറോട്ടു പോകുന്നവ 
പടിഞ്ഞാറോട്ട്‌ ഒഴുകുന്നു. അവ സമുദ്രത്തില്‍ നിന്നുണ്ടായി 
സമുദ്രത്തില്‍ത്തന്നെ ലയിക്കുന്നു. അത്‌ സമുദ്രം തന്നെയായി 
ത്തീരുന്നു. ആ നദികള്‍ എങ്ങിനെയാണോ ഞാന്‍ ഇന്ന നദി 
യാകുന്നു ഞാന്‍ ഇന്നനദിയാകുന്നു എന്ന്‌ അവ അറിയുന്നി 
ല്ലാ. ഈ പ്രജകളെല്ലാം സത്തില്‍ നിന്നു വന്നിട്ട്‌ നാം സത്തില്‍ 
നിന്നു വരുന്നു എന്ന്‌ അറിയുന്നില്ല. 

തഇഹ വ്യാഫേോവാസിംഹോവാ 

വൃകോ വാ വരാഹോ വാ കീടോ വാ 

പതം !ഗോ വാ മശകോ വാ യദ്യദ്‌ 


ഭവന്തി തദാഭവന്തി 


സയ ഏഷോ 2 ണി മൈതദാത്മൃമിദം 
സര്‍വം തത്‌ സത്യം സ ആത്മാ തത്‌ 
ത്വമസി ശ്വേത കേതോ ഇതി ഭൂയ 
ഏവ മാ ഭഗവാന്‍ വിജ്ഞാപായ 
ത്വിതി തഥാ സ്യോമ്യേതി ഹോവാച 


ത ഇഹ വ്യാഘ്ലോവാ ഇത്യാതിയുടെ വ്യാഖ്യാനം മുമ്പില 
ത്തേപ്പോലെ തന്നെയാകുന്നു. പിതാവന്റെ വചനം കേട്ടതിനു 


P 


ന ന 


ശേഷം ശ്വേതകേതു പറഞ്ഞു, ലോകത്തില്‍, ജലത്തില്‍, വീചി 
തരംഗം, ഫേനം, ബുദ്ബുദം മുതലായവ ഉണ്ടാകുകയും കാര 
ണരൂപം പ്രാപിച്ചു നശിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ ജീവ 
ങ്ങള്‍ ദിവസം തോറും സുഷുപ്തിയിലും, മരണത്തിലും, പ്രള 
യത്തിലും അതിന്റെ കാരണത്തിന്റെ അവസ്ഥയെ പ്രാപിച്ചു 
കൊണ്ടിരുന്നിട്ടും നശിക്കാതിരിക്കുന്നതങ്ങിനെയാണന്ന്‌ 
ദൃഷ്ടാന്തം കൊണ്ട്‌ എനിക്കു കാണിച്ചുതരണം ഇതു കേട്ടു 
പിതാവ്‌ അങ്ങനെ ആകട്ടെ എന്നു സമ്മതിച്ചു. 


പതിനൊന്നാം ഖണ്ഡം 


അസ്യ സോമ്യ മഹതോ വൃക്ഷസ്യ യോ 

മൂലേ 2 ഭ്യാഹന്യാജ്ജീവന്‍ സ്രവേത്‌, 

യോമധ്യേ 7 ഭ്യാഹന്യാജ്ജീവന്‍ സ്രവേത്‌, 

യോ 2ഗ്രേ £ഭ്യാ ഹന്യാജ്ജീവന്‍ സ്രവേത്‌, 

സ ഏഷ ജീവനാ 27 ത്മനാ 2 നു പ്രഭൂതഃ 

പേപീയമാനോ മോദമാനോ സ്തിഷ്ഠതി 

അല്ലയോ സരമ്യാ, ഈ മഹത്തായ വൃക്ഷത്തിന്റെ മൂല 
ത്തില്‍ ആരെങ്കിലും വെട്ടുകയാണങ്കില്‍ ജീവിച്ചിരുന്ന കറ ഒലി 
ക്കും. ആരെങ്കിലും മധ്യത്തില്‍ വെട്ടുകയാണങ്കില്‍ ജീവിച്ചി 
രുന്ന്‌ കറ ഒലിക്കും. ആരെങ്കിലും അറ്റത്ത്‌ വെട്ടുകയാണങ്കില്‍ 
ജീവിച്ചിരുന്നു കറ ഒലിക്കും. അങ്ങനെയുളള ഈ വൃക്ഷം 
ജീവനാകുന്ന ആത്മാവിനാല്‍ അനുവ്യാപ്തമായിട്ട്‌ പാനം 
ചെയ്തുകൊണ്ട്‌ മോദിച്ചുനില്ക്കുന്നു. 

അസ്യയദേകാം ശാഖാം ജീവോ ജഹാ 

തൃഥ സാ ശുഷ്യതി; ദ്വിതീയാം ജഹാത്യ 

ഥ സാ ശുഷ്യതി; തൃതീയാം ഇഹാത്യഥ 

സാശുഷ്യതി; സര്‍വം ജഹാതി സര്‍വഃ ശുഷ്യതി 

ഈ വൃക്ഷത്തിന്റെ ഒരു ശാഖ ജീവന്‍ എപ്പോള്‍വിടു 
ന്നുവോ അപ്പോള്‍ ആ ശാഖ ഉണങ്ങുന്നു. രണ്ടാമത്തെ 
ശാഖയെ എപ്പോള്‍ വിടുന്നുവോ അപ്പോള്‍ അത്‌ ഉണങ്ങുന്നു. 
മുഴുവന്‍ വൃക്ഷത്തെത്തന്നെ എപ്പോള്‍ വിടുന്നുവോ അപ്പോള്‍ 
മുഴുവന്‍ വൃക്ഷവും ഉണങ്ങിപ്പോകുന്നു. 

ഏവമേവ ഖലു സോമ്യ, വിദ്ധീതി 

ഹോ വാച ജീവാപേതം വാവ 

കിലേദം ഗ്രിയതേ, ന ജീവോ പ്രിയത 

ഇതി. സ യ ഏഷോ£ ണിമൈ തദാത്മ്യ 

മിദം സര്‍വം തത്സത്യം, സ ആത്മാ, തത്‌ 

ത്വമസി ശ്വേതകേതോ, ഇതി ഭൂയ ഏവ 

മാ ഭഗവാന്‍ വിജ്ഞാപയത്വിതി തഥാ 

സോമൃതി ഹോവാച 

അല്ലയോ സോമ്യാ, ഇതുപോലെതന്നെ ജീവനാല്‍ വിമുക്ത 


മായ ഈ ശരീരം തന്നെ മരിക്കുന്നു. ജീവന്‍ മരിക്കുന്നുല്ല. 
എന്ന്‌ അറിയു എന്ന്‌ ഉദ്ദാലകന്‍ പറഞ്ഞു. ജീവന്‍ നിത്യമാകു 


ന്നു. ജഗത്തിന്റെ മൂലമായ സത്തെന്നു പറയുന്ന അണുഭാവ്‌ 
മേതോ, അതു ഈ ജഗത്തിന്റെ എല്ലാം ആത്മാവായിരിക്കുന്നു. 
അതു സത്യമായിരിക്കുന്നു. അല്ലയോ ശ്വേതകേതോ, അതു നീ 
തന്നെയാകുന്നു. പിതാവ്‌ പറഞ്ഞതുകേട്ട ശ്വേതകേതു പറഞ്ഞു. 
അത്യന്തസ്ഥൂലവും നാമരുപങ്ങളോടുകൂടിയതുമായ ജഗത്ത്‌ 
അത്യന്തം സൂക്ഷ്മവും നാമരൂപ രഹി വുമായ സത്തില്‍ നിന്ന്‌ 
ഉണ്ടാകുന്നതെങ്ങിനെയെന്ന്‌ എനിക്കു മനസ്സിലാക്കിത്തരണം. 
അങ്ങിനെയാകട്ടെ എന്ന്‌ ഉദ്ദാലകന്‍ പറഞ്ഞു. 


പന്ത്രണ്ടാം ഖണ്ഡം 


നൃഗ്രോധഫലമത ആഹരേതി. ഇദം ഭഗ 

വ ഇതി. ഭിന്ദ്ധീതി ഭിന്നം ഭഗവ ഇതി 

കിമത്ര പശ്യ സീതി. അണ്ഡ ഇവേ മാ 

ധാനാ ഭഗവ ഇതി. ആസാമം ഗൈകാം 

ഭിങ്ധീതി. ഭിന്നം ഭഗവ ഇതി. കിമത്ര 

പശ്യസീതി നകിം ച ന ഭഗവ ഇതി 

ന്യ ക്രോധത്തിന്റെ (പേരാലിന്റെ) ഒരു ഫലം കൊണ്ടുവരു. 
എന്ന്‌ ഉദ്ദാലകന്‍ പറഞ്ഞു. അതു പൊട്ടിക്കു പിതാവ്‌ ആവശ്യ 
പ്പെട്ടു. അതു പൊട്ടിച്ചു. ഭഗവാനേ, അപ്പോള്‍ ഇവിടെ നീ എന്തു 
കാണുന്നു? എന്നു പിതാവ്‌ ചോദിച്ചു. വളരെ ചെറിയ ബീജ 
ങ്ങള്‍ കാണുന്നു എന്ന്‌ പുത്രന്‍ ഉത്തരം പറഞ്ഞു. എടോ ഇവ 
യില്‍ ഒന്നു പൊട്ടിക്കൂ എന്നു പിതാവു പറഞ്ഞു. പൊട്ടിച്ചു. ഭഗ 
വാനേ എന്നുത്തരവും പറഞ്ഞു. ഇതില്‍ എന്താണു കാണുന്ന 
തെന്ന ഉദ്ദാലകന്‍ ചോദിച്ചു. ഒന്നും കാണുന്നില്ല ഭഗവാനേ എന്ന്‌ 
ഉത്തരം പറഞ്ഞു. 

തം ഹോവാച:- യം വൈ സോമ 

ത മണിമാനം ന നി ഭാലയസ ഏതസ്യ 

പൈസോ മ്യൈ ഷോ 7ണിമ്ന ഏവം 

മഹാന്‍ ന്യഗ്രോധ സ്തിഷ്ഠതി; ശ്രദ്ധ 

ത്വ സോമ്യേതി. 


ആശ്വേതകേതുവിനോട്‌ പിതാവു പറഞ്ഞു: നീ ഏതണിമാ 
വിനെയാണോ കാണാതിരിക്കുന്നത്‌ സാമ്യഠ, ഈ അണിമാ 
വിന്റെ കാര്യമായി ഈ വലുതായ പേരാല്‍ മരം ഉണ്ടായിനി 
ല്ക്കുന്നു. അല്ലയോ, സൌമ്യാ, ശ്രദ്ധിക്കൂ. 


സ യ ഏഷോ ണി മൈ, തദാത്മ്യമിദം സര്‍വം, 
തത്സത്യം സ ആത്മാ, തത്ത്വമസി ശ്വേത 
കേതോ ഇതി, ഭൂയ ഏവ മാ ഭഗവാന്‍ 
വിജ്ഞാപയത്വിതി തഥാ സോമ്യേതി ഹോ വാച. 


ജഗത്തിന്റെ മൂലമായ ഈ അണുത്വം ഏതോ അത്‌ ഈ 
ജഗത്തെല്ലാം ആത്മാവോടു കൂടിയതിന്റെ അവസ്ഥയാകുന്നു. 
അത്‌ സത്യമായിട്ടുള്ളതാകുന്നു. അതു ജഗത്തിന്റെ ആത്മാവാ 
കുന്നു. അത്‌ നീയാകുന്നു. പൂജ്യനായ അങ്ങ്‌ വീണ്ടും എനിക്കു 
മനസ്സിലാക്കിത്തരു. സത്താണ്‌ ജഗത്തിന്റെ മൂലമെങ്കില്‍ പ്രത്യ 
ക്ഷമായി അറിയാത്തത്‌ എന്തുകൊണ്ടണ്‌? സരമ്യാ, അങ്ങിനെ 
ആകട്ടെ എന്ന്‌ പിതാവ്‌ പറഞ്ഞു. 


2 


ലല പെ 


പതിമൂന്നാം ഖണ്ഡം 


ലവണമേതദുദക്യേവധാ യഥ മാ പ്രാതരു 
പസീദഥാ ഇതി സതഥാ ചകാര തം 
ഹോവാച -- യദ്ദോഷാ ലവണ മുദകേ? 
വാധാ അങ്ങ്ഗ തദാഹരേതി തദ്ധാവമൃ- 


ശ്യ ന വിവേദ യഥാ; വിലീനമേവ 


ഈ ലവണത്തെ വെള്ളത്തില്‍ ഇട്ടിട്ട്‌ രാവിലെ എന്റെ അടു 
ത്തുവരൂ. എന്നു പിതാവു പറഞ്ഞു. ശ്വേതകേതു അതുപോലെ 
ചെയ്തു. അവനോടു പിതാവ്‌ പറഞ്ഞു. രാത്രിയില്‍ ഏതു 
ലവണം നീ വെള്ളത്തില്‍ ഇട്ടുവോ, അത്‌ എടുത്തുകൊണ്ടു 
വരൂ എന്ന്‌ ആ ലവണത്തെ നോക്കി പറഞ്ഞു. അത്‌ മുമ്പ്‌ എങ്ങി 
നെയിരുന്നുവോ അങ്ങിനെ കണ്ടില്ല. അത്‌ വെള്ളത്തില്‍ അലി 
ഞ്ഞുപോയിരുന്നു. 

അങ്ങ്ഗാസ്യാന്താദാചാമേതി കഥമിതി 

ലവണമിതി മധ്യാദാചാമേതി കഥമിതി 

അന്താദാചാമേതി കഥമിതി ലവണമിതി 
അഭിപ്രാസ്യൈതദഥ മോപസീദഥാ ഇതി 

തദ്ധ തഥാ ചകാര തച്ഛശ്വത്‌ സംവര്‍ത്ത 

തേ തം ഹോവാച അത്രവാവ കില സ 


ത്‌ സോമ്യ ന നിഭാലയസേ? ത്രൈവകിലേതി. 


അല്ലയോ വത്സാ, ഈ ജലത്തിന്റെ മുകള്‍ഭാഗത്തു നിന്ന്‌ 
ആചമിക്കൂ. എന്നു പിതാവ്‌ പറഞ്ഞു. എങ്ങിനെ ഇരിക്കുന്നു 
എന്നു ചോദിച്ചു. ഉപ്പുരസമുണ്ട്‌ എന്ന്‌ പുത്രന്‍ മറുപടി പറഞ്ഞു. 
മധ്യത്തില്‍നിന്ന്‌ ആചമിക്കൂ എന്നു പറഞ്ഞു. എങ്ങിനെയിരി 
ക്കുന്നു എന്നു ചോദിച്ചു. ഉപ്പുരസമുണ്ട്‌ മറുപടി പറഞ്ഞു. അടി 
യില്‍നിന്നാചമിക്കു ഇതിനുശേഷെ എങ്ങിനെയിരിക്കുന്നു 
എന്നു പിതാവു ചോദിച്ചപ്പോള്‍ ഉപ്പു രസമുണ്ട്‌ എന്നു പുത്രന്‍ 
ഉത്തരം പറഞ്ഞു. ഈ ലവണം കളഞ്ഞിട്ട്‌ എന്റെ അരികില്‍ 
വരൂ. എന്നു പിതാവ്‌ പറഞ്ഞു. പിതാവു പറഞ്ഞതുപോലെ 
ശ്വേതകേതു ചെയ്തു ആ ലവണം എല്ലായ്പോഴും ഉല്ലതായി 
ഇരിക്കുന്നു എന്നു പറഞ്ഞു. അവനോടു പിതാവ്‌ പറഞ്ഞു. 
സാഈയാ ഇങ്ങനെതന്നെ ഈ ശരീരത്തില്‍ത്തന്നെയുള്ള 
സത്തിനെ നീ കാണുന്നില്ല. ഈ ശരീരത്തില്‍ത്തന്നെ വേറെ 
ഉപായം കൊണ്ട്‌ അതിനെ നിനക്കു പ്രത്യക്ഷമാക്കാം. 


സയ ഏഷോ [ണി മൈ തദാത്മ്യമിദം 

സര്‍വം തത്‌ സത്യം, സ ആത്മാ, തത്‌ 

ത്വമസി ശ്വേതകേതോ, ഇതി. ഭൂയ 

ഏവമാ ഭഗവാന്‍ വിജ്ഞാവയത്വിതി 

ജഗത്തിന്റെ മൂലമായ ഈ അണുത്വം, ഈ ജഗത്തെല്ലാം 
ഇതാകുന്ന ആത്മാവോടുകൂടിയതിന്റെ അവസ്ഥയാകുന്നു. 
അതുതന്നെ സത്യമായിട്ടുള്ളതാകുന്നു. അതുതന്നെ ജഗ 


ത്തിന്റെ ആത്മാവ്‌ ആകുന്നു. അല്ലയോ ശ്വേതകേതു അതു നീ 
തന്നെയാകുന്നു. പൂജ്യനായ അങ്ങ്‌ വീണ്ടും എനിക്ക്‌ മനസ്സി 


ലാക്കിത്തരുക എന്ന്‌ ശ്വേതകേതു അപേക്ഷിച്ചു. ജി 
അങ്ങനെ ആകട്ടെ എന്ന്‌ ഉദ്ദാലകന്‍ അനുവദിച്ചു. 


പതിന്നാലാം ഖണ്ഡം 


യഥാ സോമ്യ, പുരുഷം ഗന്ധാരേഭ്യോ്‌ ഭി 
നദ്ധാക്ഷമാനീയ തം തതോ £തിജനേ 
വിസൃജേത്‌; സ യഥാ തത്ര പ്രാങ്ങ്‌ വോ 
ദങ്ങ്‌ വാ 2 ധരാങ്ങ്‌ വാ പ്രത്യങ്ങ്‌ വാ പ്ര 
ധ്മായീതാഭിനദ്ധാക്ഷ ആനീതോ £ ദിന 


ദ്ധാക്ഷോ വിസൃഷ്ടഃ 


തസ്യ യഥാ 2 ഭിനഹനം പ്രമുച്യ പ്രബൂയാ, 
ദേതാം ദിശം ഗന്ധാരാ ഏതാം ദിശം 

പ്രജേതി സഗ്രാമാദ്‌ ഗ്രാമം പൃച്ഛന്‍ പണ്ഡിതോ 
മേധാവീ ഗന്ധാരാനേ വോപസമ്പദ്യേത; 
ഏവമേപേഹാ 1 7 ചാര്‍യ്യവാന്‍ പുരുഷോ വേദ; 
തസ്യ താവദേവ ചിരം യാവന്ന വിമോക്ഷ്യേ£ 
ഥ സത്‌ സമ്പത്ധ്യേ ഇതി. 


അല്ലയോ സൌരമ്യാ, എപ്രകാരം ഒരു പുരുഷനെ ഗന്ധാരദേ 
ശത്തില്‍നിന്ന്‌ അഭിനദ്ധാക്ഷനായികൊണ്ട്‌ വന്നു അവനെ ജന 
ങ്ങളില്ലാത്തിടത്തു വിട്ടു. അവന്‍ കിഴക്കോട്ട്‌ മുഖമായോ വട 
ക്കോട്ട്‌ മുഖമായോ തെക്കോട്ടു മുഖമായോ പടിഞ്ഞാറോട്ടു മുഖ 
മായോ ഞാന്‍ കണ്ണുകെട്ടിയവനായികൊണ്ടുവന്നു. കണ്ണുകള്‍ 
കെട്ടിയവനായി വിസര്‍ജ്ജിക്കപ്പെട്ടു. ശബ്ദമുണ്ടാക്കപ്പെടുന്നത്‌ 
എങ്ങിനെയാണോ, അവന്റെ കണ്ണു കെട്ടിയതു വിടര്‍ന്നിയിട്ട്‌ 
ഈ ദിക്കിലാണ്‌ ഗാന്ധാരദേശം, ഈ ദിക്കിലേക്കു പോവുക 
എന്നു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു. പണ്ഡിതനും, 
ബുദ്ധിമാനം ആയ അവന്‍ ചോദിച്ച്‌ ഒരു ഗ്രാമത്തില്‍നിന്നും 
മറ്റൊരു ഗ്രാമത്തിലെത്തി ഗാന്ധാരദേശത്തു തന്നെ ചെന്നുചേ 
രും. ഇതുപോലെ ഇവിടെ ആചാര്യനുള്ള പുരുഷന്‍ അറിയു 
ന്നു. അവന്‍ എപ്പോള്‍ വരെ, അവന്റെ ശരീരത്തെ വിടുന്നല്ല 
യോ, അതുവരെ മാത്രമേ താമസമുള്ളൂ. ശരീരം വിടുമ്പോള്‍ 
സത്തില്‍ ഏകിഭവിക്കുന്നു. 


സയ ഏഷോ £ണിമൈ തദാത്മ്യമിദം 
സര്‍വം തത്‌ സത്യം സ ആത്മാ തത്‌ 
ത്വമസി ശ്വേത കേതോ, ഇതി ഭൂയ 
ഏവ മാ ഭഗവാന്‍ വിജ്ഞാപയത്വിതി 
തഥാ സോമ്യേതി ഹോവാച 


ജഗത്തിന്റെ മൂലമായ അണുത്വം ആത്മാവോടു കൂടിയ 
തിന്റെ അവസ്ഥയാകുന്നു. അതുതന്നെ സത്യമായിട്ടുള്ളതാകു 
ന്നു. അതുതന്നെ ജഗത്തിന്റെ ആത്മാവാകുന്നു. അല്ലയോ ശ്വേത 
കേതാ അതു നീ തന്നെയാകുന്നു. പൂജ്യനായ അങ്ങ്‌ വീണ്ടും 
എനിക്കു പറഞ്ഞുതന്നാലും. സൌമ്യം, അങ്ങനെ ആകട്ടെ എന്ന്‌ 
ഉദ്ദാലകന്‍ പറഞ്ഞു. 


P 


പതിനഞ്ചാം ഖണ്ഡം 


പുരുഷം സോമ്യോ പതാപിനം ജ്ഞാതയഃ 
പര്‍യ്യപാസതേ ജാനാസി മാം, ജാനാ 

സി മാമിതി, തസ്യ യാവന്ന വാങ്ങ്‌ 

മനസി സമ്പദ്യ തേ, മനഃ പ്രാണേ, 
പ്രാണുസ്തേ ജസി, തേജഃ പരസ്യാം 


ദേവതായാം, താവജ്ജാനാതി. 


അല്ലയോ സരമ്യാ, ജ്വരം മുതലായ സുഖക്കേടു പിടിച്ചു 
മരിക്കുവാന്‍ പോകുന്ന പുരുഷനെ ബന്ധുക്കള്‍ എന്നെ അറി 
യുന്നോ, എന്നെ അറിയുന്നോ എന്നു ചോദിച്ചു കൊണ്ട്‌ ചുറ്റി 
ക്കൂടുന്നു. ഏതുവരെ അവന്റെ വാക്ക്‌ മനസ്സിലും, മനസ്സ്‌ പ്രാണ 
നിലും, പ്രാണന്‍ തേജസ്സിലും തേജസ്സുപരയായ ദേവതയിലും 
ഏകീഭവിക്കുന്നില്ലയോ അതുവരെ അവന്‍ അറിയുന്നു. 

അഥ ദാ £സ്യ വാങ്ങ്‌ മനസി സംപദ്യ 

തേ, മനഃ പ്രാണേ പ്രാണസ്തേജസി, തേ 

ജഃ പരസ്യാം ദേവതായ മഥ ന ജാനാതി. 

എപ്പോള്‍ ഈ മരിക്കുവാന്‍ കിടക്കുന്നവന്റെ വാക്ക്‌ മന 
സ്സിലും മനസ്സ്‌ പ്രാണനിലും, പ്രാണന്‍ തേജസ്സിലും തേജസ്സ്‌ 
പരയായ ദേവതയിലും, ഏകീഭവിക്കുന്നുവോ അപ്പോള്‍ അറി 
യുന്നില്ല. 

൭൨ 

സ യ ഏഷോ 2 ണിമൈതദാത്മ്യ മിദം 

സര്‍വം, തത്‌ സത്യം സ ആത്മാ, തത്‌ 

ത്വമസി ശ്വേതകേതോ ഇതി ഭൂയ ഏവ 

മാ ഭഗവാന്‍ വിജ്ഞാപയ ത്വിതി തഥാ 

സോമ്യേതി ഹോവാച 

ജഗത്തിന്റെ മൂലമായ അണുത്വം ആത്മാവോടുകൂടിയ 
തിന്റെ അവസ്ഥയാകുന്നു. അതുതന്നെ സത്യമായിട്ടുളളത്‌ 
ആകുന്നു. അതുതെന്നെ ജഗത്തിന്റെ ആത്മാവാകുന്നു. 
അല്ലയോ ശ്വേത കേതോ, അത്‌ നീ തന്നെയാകുന്നു. പൂജ്യനായ 


അങ്ങ്‌ വീണ്ടും എനിക്ക്‌ മനസ്സിലാക്കിത്തരു എന്ന്‌ ശ്വേതകേതു 
അപേക്ഷിച്ചു സരമ്യാ അങ്ങനെ ആകട്ടെ ഉദ്ദാലകന്‍ പറഞ്ഞു. 


പതിനാറാം ഖണ്ഡം 
പുരുഷം സോമ്യോത ഹസ്ത ഗൃഹീത 
മാനയന്ത്യ വഹാര്‍ഷിത്‌ സ്തേയമകാര്‍ഷീത്‌, 
പരശുമ സ്മൈ തപതേതി. സ യദി 
തസ്യ കര്‍ത്താ ഭവതി തത ഏവാനൃതമാ 
ത്മാനം കുരുതേ, സോ £ നൃതാഭി സന്ധോ 
2 നൃതേ നാ ££ ത്മാനമന്തര്‍ദ്ധായ പരശും 
തപ്തം പ്രതിഗൃഹ്ണാതി സ ദഹൃതേ£ഥ 


ഹന്യതേ 


അല്ലയോ സൌമ്യാ, ഒരു പുരുഷനെ ബദ്ധഹസ്തനായി രാജ 
പുത്രന്മാര്‍ കൊണ്ടുവന്നു. ഇവന്‍ ധനം അപഹരിച്ചു. മോഷണം 
ചെയ്തു. ഇവനുവേണ്ടി മഴു പഴുപ്പിക്കുവിന്‍ എന്നു പറഞ്ഞു. 
അവന്‍ മോഷണ കര്‍ത്താവാകുന്നു എങ്കില്‍ അതിനാല്‍ തന്നെ 
അവനവന്‍ അസത്യനാക്കുന്നു. അനൃതനായ അഭിസ 
ന്ധിയോടുകൂടിയ അവന്‍, അനൃതം കൊണ്ട്‌ അവനവനെ മറി 
ച്ചിട്ട്‌ പഴുത്ത മഴുവാങ്ങുന്നു. അവന്‍ ദഹിക്കുന്നു. അപ്പോള്‍ 
ഹനിക്കപ്പെടുന്നു. 

അഥ യദി തസ്യാ കര്‍ത്താ ഭവതി, തത 

ഏവ സത്യമാ ത്മാനം കരുതേ, സസ 

ത്യാഭിസന്ധഃ സത്യേനാ 22 ത്മാന മന്ത 

ര്‍ദ്ധായേ പരശും തപ്തം പ്രതി ഗൃഹ്ണാ 

തി, സന ദഹ്യതേ 2 ഥ മുച്യതേ 

അവന്‍ ആ മോഷണത്തിന്റെ അകര്‍ത്താവാണ്‌ എങ്കില്‍ 
അതിനാല്‍ത്തന്നെ അവനവനെ സത്യമുള്ള വനാക്കി ചെയ്യുന്നു. 
സത്യമായ അഭിസന്ധിയോടുകൂടിയ അവന്‍ സത്യം കൊണ്ട്‌ 


അവനവനെ മറിച്ചിട്ട്‌ പഴുത്ത മഴു വാങ്ങുന്നു. അവന്‍ വേവു 
ന്നില്ല. അനന്തരം മോചിപ്പിക്കപ്പെടുന്നു. 


പഴുത്ത മഴുവിനും കൈത്തലത്തിനും തമ്മിലുള്ള 
സംയോഗം രണ്ടു പേര്‍ക്കും തുല്യമാണങ്കിലും മോഷ്ടിച്ചവന്റെ 
കൈ വേവുകയും മറ്റേവന്റെ കൈ വേവാതിരിക്കുകയും ചെ 


യ്യുന്നു. 

സ യഥാ തത്ര നാദാ ഹ്യേത, ഐതദാ 

ത്മ്യ മിദം സര്‍വം തത്‌ സത്യം സ ആത്മാ, 

തത്‌ ത്വമസി ശ്വേതകേതോ, ഇതി ത 

ദ്ധാസ്യ വിജജ്ഞാവിതി, വിജജ്ഞാവിതി. 

സത്യത്തില്‍ അഭിസന്ധിയുള്ളവന്‍ എപ്രകാരമാണോ 
തപ്തപരശുഗ്രഹണം ചെയ്യുമ്പോള്‍ ദഹിക്കാതിരിക്കുന്നത്‌, അത്‌ 
ഇങ്ങനെയാകുന്നു. ആത്മാവോടു കൂടിയതിന്റെ അവസ്ഥ ജഗ 
ത്തിന്റെ മൂലമായ അമുത്വമാകുന്നു. അതുതന്നെ ജഗത്തിന്റെ 
ആത്മാവാകുന്നു. അതുതന്നെ സത്യമായിട്ടുള്ളതാകുന്നു. 
അല്ലയോ ശ്വേതകേതോ, അതു നീ തന്നെയാവുന്നു. പിതാവിന്റെ 
ഈ വചനം ശ്വേതകേതു മനസ്സിലാക്കി. 


വികാരൂപമായ അനൃതത്തില്‍ ഉള്ള അഭിസന്ധിയാല്‍ ഉണ്ടാ 
കുന്ന ജീവാത്മവിജ്ഞാനത്തെ നിര്‍വത്തിപ്പിക്കുന്നതാണ്‌ തത്‌ 
ത്വമസി എന്നുള്ള വാക്യം. അതിന്റെ വിശദീകരണം ഈ 
അദ്ധ്യായത്തിലൂള്‍ക്കൊള്ളുന്നു. 


ഏഴാം അദ്ധ്യായം 
ഒന്നാം ഖണ്ഡം 


അശീഹി ഭഗവ ഇതി ഹോപസസാദസനല്‍ 
കുമാരം നാരദഃ തം ഹോവാച:- യദ്വേത്ഥ 


തേന മോപസീദ, തതസ്ത ഉൌര്‍ദ്ധം വക്ഷ്യാമീതി 


P 


I 


——— 


നാരദന്‍ ഭഗവാനേ അദ്ധ്യയനം ചെയ്യിച്ചാലും എന്നുള്ള 
മന്ത്രം കൊണ്ട്‌ സനല്‍കുമാരനെ ഉപസദിച്ചു. അദ്ദേഹത്തോടു 
സനല്‍ കുമാരന്‍ പറഞ്ഞു. അങ്ങേക്ക്‌ എന്തറിയാമോ, അതിനെ 
വെളിപ്പെടുത്തിക്കൊണ്ട്‌ എന്നെ ഉപസദിക്കൂ. അതിനുമേല്‍ 
ഞാന്‍ പറഞ്ഞുതാരം. 

സഹോവാച:- ജഗ്വേദം ഭഗവോ ധ്യേമി; 

യജൂര്‍വേദം, സാമവേദമാഥര്‍വണം ചതുര്‍ 

ത്ഥ, മിതിഹാസ പുരാണം, പഞ്ചമം, വേ 

ദാനാം വേദം, പിത്ര്യം, രാശിം, ദൈവം, 

നിധിം, വാ കോ വാക്യ, മേകായനം, ദേ 

വ വിദ്യാം, ബ്രഹ്മ വിദ്യാം, ക്ഷ്രതവിദ്യാം, 

നക്ഷത്രവിദ്യാം, സര്‍പ്പദേവനവിദ്യാ 

മേതത്‌ ഭഗവോ 2 ധ്യേമി 

നാരദന്‍ പറഞ്ഞു. ഭഗവാനെ ജഗ്വേദം എനിക്കറിയാം. 
യജൂര്‍വേദം, സാമവേദം, നാലാമത്തേ വേദമായ അഥര്‍വം, 
ഇതിഹാസ പുരാണങ്ങള്‍ അഞ്ചാമത്തെ വേദമായ ഭാരതം വേദ 
ങ്ങളുടെ വേദമായ വ്യാകരണം, ശ്രദ്ധകല്പം ഗണിതം, ഉല്‍പാ 
തജ്ഞാനം നിധിശാസ്ത്രം, തര്‍ക്കശാസ്ത്രം നീതിശാസ്ത്രം 
നിരുക്തം, ശിക്ഷ, കല്പം, ഛന്ദശ്ചിതി, ഭൂതതന്ത്രം ധനുര്‍വേദം 
ജ്യയതിഷം, സര്‍പ്പവിദ്യ, ദേവജന വിദ്യ -- ഇതെല്ലാം ഭഗവാനെ 
എനിക്കറിയാം. 

സോ ഹം ഭഗവോ, മന്ത്രവിദേവാ സ്മി; 

നാ £ത്മവിത്‌; ശ്രുതം ഹ്യേവ മേ ഭഗവദ്‌ 

ഗൃശേഭ്യ സ്തരതി ശോകമാത്മ വിദിതി; 

സോ ഹം ഭഗവഃ ശോചാമി; തം മാ 

ഭഗവാന്‍ ശോകസ്യ പാരം താരയത്വിതി 

തം ഹോവാച:- യദ്വൈ കിം ചൈ തദധ്യ 

ഗീഷ്ഠാനാമൈ വൈ തത്‌ 

അല്ലയോ ഭഗവാനേ, അങ്ങനെ ഉള്ള ഞാന്‍ മന്ത്രവിത്തുമാ 
ത്രമെ ആകുന്നുള്ളു. ആത്മവിത്തനല്ല. എന്തെന്നാല്‍ ആത്മ 
വിത്ത്‌ ശോകത്തെ തരണം ചെയ്യുന്നു. ഭഗവാനെപ്പോലെയു 
ളളവരില്‍ നിന്ന്‌ കേട്ടറിവ്‌ എനിക്ക്‌ തീര്‍ച്ചയായുമുണ്ട്‌. ഭഗാവനേ 
അങ്ങനെയുള്ള ഞാന്‍ ശോചിക്കുന്നു. അങ്ങനെ ഉള്ള എന്നെ 
ഭഗവാന്‍ ശോകത്തിന്റെ അക്കര കടത്തിയാലും. അദ്ദേഹ 
ത്തോടു സനല്‍ കുമാരന്‍ പറഞ്ഞു. അങ്ങ്‌ ഈ പഠിച്ചിട്ടുള്ളത്‌ 
ഏതെല്ലാമോ ഇത്‌ നാമം മാത്രമാകുന്നു. 

നാമ വാ ജഗ്വേദോ, യജൂര്‍വേദഃ സാമവേ 

ദ, അഥര്‍വണശുതുര്‍ത്ഷ ഇതിഹാസ പുരാ 

ണഃ പഞ്ചമോ, വേദാനാം വേദഃ, പി 

ത്രോ രാശി, ര്‍ദ്ദൈവോ, നിധി, ര്‍വാകോ 

വാക്യ, മേകായനം, ദേവവിദ്യാ, ്രഹ്മവി 

ദ്യാ, ഭൂതവിദ്യാ ക്ഷത്‌ ത്രവിദ്യാ, നക്ഷത്ര 

വിദ്യാ, സര്‍പ്പദേവ ജന വിദ്യാ നാ മൈ 


വൈതത്‌; നാമോ പാസ്സറേതി 


ജഗ്വേദം നാമമാകുന്നു. യജൂര്‍വേദം, സാമവേദം; 
അഥര്‍വണമെന്ന നാലമാത്തെ വേദം ഇതിഹാസപുരാണം 
അഞ്ചാമത്തെ വേദമായ ഭാരതം, വേദങ്ങളുടെ വേദമായ വ്യാക 
രണം ശ്രദ്ധാകല്പം, ഗണിതം, ഉല്‍പാദശാസ്ത്രം, നിധിശാ 
സ്ത്രം, തര്‍ക്കശാസ്ത്രം, നീതിശാസ്ത്രം, നിരുക്തം, ശിക്ഷ, 
കല്പം ഛന്ദശ്ചിതി, ഭുതതന്ത്രം ധനുര്‍വേദം ജ്യയതിഷം, സര്‍പ്പ 
വിദ്യ, ദേവജനവിദ്യ ഇതെല്ലാം നാമം തന്നെയാകുന്നു. നാമത്തെ 
ഉപാസിക്കൂ. 

സ യോ നാമ ബ്രഹ്മത്യുപാസ്തേ, യാവന്നാ 

മ്നോ ഗതം ത ത്രാസ്യ യഥാ കാമ 

ചരോ ഭവതി യേന്നോമ ബ്രഹ്മേത്യുപാ 

സ്തേ, ആസ്തി ഭഗവോ നാമ്നോ ഭൂയ 

ഇതി. നാമ്നോ വാവ ഭൂയോ £ സ്തീതി, 

തന്മേ ഭഗവാന്‍ ബ്രവീത്വിതി 

ആരാണോ നാമത്തെ ബ്രഹ്മമെന്നുവെച്ച്‌ ഉപാസിക്കുന്നത്‌ 
അവന്‍ ഏതുവരെ നാമത്തിന്റെ ഗോചരമുണ്ടോ അവിടം വരെ 
ഇഷ്ടം പോലെയുള്ള സഞ്ചാരം സിദ്ധിക്കുന്നു. ഭഗവാനേ നാമ 
ത്തേക്കാള്‍ കൂടിയത്‌ എന്തെങ്കിലുമുണ്ടോ എന്നു നാരദന്‍ 
ചോദിച്ചു. നാമത്തേക്കാള്‍ കൂടുയത്‌ ഉണ്ട്‌ എന്നു സനല്‍കുമാ 
രന്‍ പറഞ്ഞു. അതു ഭഗവാന്‍ എനിക്കു പറഞ്ഞു തന്നാലും 


എന്നു നാരദന്‍ അപേക്ഷിച്ചു. 


രണ്ടാം ഖണ്ഡം 


വാഗ്വാ വനാമ്നോ ഭൂയസീ, വാഗ്വാ 

ജുഗ്വേദം വിജ്ഞാപയതി, യജുര്‍വേദം, 
സാമവേദ, മഥര്‍വണം ചതുര്‍ത്ഥ, മിതിഹാസ പു 
രാണം, പഞ്ചമം, വേദാനാം, വേദം, പിത്ര്യം, 
രാശിം, ദൈവം, നിധിം, വാകോ വാക്യ, മേ 
കായനം, ദേവവിദ്യാം, ബ്രഹ്മവിദ്യാം ഭൂതവിദ്യാം 
ക്ഷത്രവിദ്യാം, നക്ഷത്രവിദ്യാം, സര്‍പ്പദേവജന 
വിദ്യാം, ദിവം ച, പൃഥിവീം ച, വായും ച 
കാശം ചാ പശ്ച തേജശ്ച, ദേവാംശ്ച, മനു 
ഷ്യാംശ്ച, പശുംശ്ച വയാംസിച, തൃണവനസ്പ 
തീഞ്‌; ശ്വാപദാന്യാ കീടപിപീലികം, ധര്‍മ്മം 

ചാ ധര്‍മ്മം ച, സത്യം ചാ നൃതം ച, സാധു 

ചാ സാധുച, ഹൃദയജ്ഞം ചാ ഹൃദയജ്ഞം ച, 
യദ്വൈവാങ്ങ്‌ നാഭവിഷ്യന്ന ധര്‍മ്മോ, നധര്‍ 
മ്മോ വ്യജ്ഞാപയിഷ്യന്ത സത്യം നാനൃതം, 

ന സാധു, നാ സാധു ന ന ഹൃദയജേഞാ 

നാ ഹൃദയജേഞാ, വാഗേ പൈതത്‌ സര്‍വം 


വിജ്ഞാപയതി വാചമുപാസ്സ്റേതി 


fh 


വാഗിന്ദ്രിയം നാമത്തേക്കാള്‍ അധികതരമാകുന്നു. വാക്കാ 
ണ്‌ ജഗ്വേദത്തേയും യജൂവേദത്തേയു സാമവേദത്തേയും 
അഥര്‍വണമെന്നു പറയുന്ന നാലാമത്തെ വേദത്തേയും ഇതി 
ഹാസ പുരാണത്തേയും, അഞ്ചാമത്തെ വേദമായ ഭാരത 
ത്തേയും വേദങ്ങളുടെ വേദമായ വ്യാകരണത്തേയും, ശ്രാദ്ധ 
കല്പത്തേയും, ഗണിതത്തേയും ഉല്‍പാതശാസ്ത്രത്തേയും, 
നിധി ശാസ്ത്രത്തേയും, തര്‍ക്കശാസ്ത്രത്തേയും, നീതിശാസ്ത്ര 
ത്തേയും, നിരുക്തത്തേയും, ശിക്ഷ, കല്പം, ഛന്ദസ്ഥിതി ഇവ 
യേയും ഭൂതതന്ത്രത്തേയും ധനുര്‍വേദത്തേയും ജ്യോതിഷ 
ത്തേയും സര്‍പ്പവിദ്യ, വേദജനവിദ്യ ഇവയേയും ദ്യോവിനേയും 
പൃഥിവിയേയും വായുവിനേയും ആകാശത്തേയും അപ്പുക 
ളേയും, തേജസ്സിനേയും, ദേവന്മാരേയും മനുഷ്യരേയും പശു 
ക്കളേയും, പക്ഷികളേയും, ശൃണങ്ങളേയും, വൃക്ഷങ്ങളേയും 
കീടങ്ങള്‍ പതംഗങ്ങള്‍, പിപീലികകള്‍ ഇവവരേയുള്ളതിനേ 
യും, ധര്‍മ്മത്തേയും, അധര്‍മ്മത്തേയും, സത്യത്തേയും, അസ 
ത്യത്തേയും സാധുവായിട്ടുള്ളതിനേയും അസാധുവായിട്ടുള്ള 
തിനേയും, ഹൃദയപ്രിയമായുള്ളതിനേയും അല്ലാത്തതിനേയും 
അറിയിക്കുന്നത്‌ വാക്ക്‌ ഉണ്ടായിരുന്നില്ലെങ്കില്‍ ധര്‍മ്മവും, 
അധര്‍മ്മവും, സത്യവും അസത്യവും സാധുവും അസാധുവും, 
ഹൃദയപ്രിയമായിട്ടുള്ളതും അല്ലാത്തതും അറിയിക്കപ്പെടുകയി 
ല്ലായിരുന്നു. വാക്കുതന്നെ ഇതിനെയെല്ലാം അറിയുന്നു. 
വാക്കിനെ ഉപാസിക്കൂ. 


സയോ വാചം ബ്രഹ്മത്യു പാസ്തേ, യാവ 

ദ്വാചോഗതം തത്രാസ്യ യഥാ കാമ 

ചാരോ ഭവതി. യോവാചം ്രഹ്മേ 

ത്യുപാസ്തേ, ആസ്തിഭഗവോ വാചോ ഭൂയ 

ഇതി. വാചോ വാവ ഭൂയോ? സ്തിതി 

തന്മേ ഭഗവാന്‍ ബ്രവീത്വിതി 

അങ്ങനെ ആരാണോ വാക്കിനെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാസി 
ക്കുന്നത്‌ അവനു ഏതുവരെ വാക്കിനു ഗമനമായിട്ടുണ്ടോ അവി 
ടെവരെ ഇഷ്ടം പോലെയുള്ള സഞ്ചാരം സിദ്ധിക്കുന്നു. ഭഗവാ 
നേ, വാക്കിനേക്കാള്‍ അധികതരമായിട്ടുള്ളത്‌ ഉണ്ടോ? എന്നു 
നാരദന്‍ ചോദിച്ചു. വാക്കിനേക്കാള്‍ അധികതരമായിട്ടുള്ളത്‌ 


ഉണ്ട്‌. എന്ന്‌ സനല്‍കുമാരന്‍ ഉത്തരം പറഞ്ഞു. അതിനെ എനി 
ക്കു ഭഗാവന്‍ പറഞ്ഞുതന്നാലും എന്ന്‌ നാരദന്‍ അപേക്ഷിച്ചു. 


മൂന്നാം ഖണ്ഡം 


മനോ വാവ വാചോ ഭൂയോ, യഥാ വൈ 
ദ്വേവാ 27 മല കേദ്വേവാകോലേ, ദ്വന വാ 
ക്ഷാ മുഷ്ടിരനു ഭവത്യേവം വാചം ച 

നാമ ച മനോ നു ഭവതി; സയ ദാമ 

നസാ മനസൃതി മന്ത്രാനധീയീയേത്യഥാഥീ 
തേ; കര്‍മ്മാണി കുര്‍വീയേ തൃഥ കുരുതേ; 
പുത്രാംശ്വ പശുംശ്ചേച്ഛേ യേതൃഥേച്ഛതേ, 


ഇമം ച ലോക മമും ചേച്ഛേയേത്യഥേ 


K 


ച്തേ മനോഹ്യാത്മാ, മനോ ഹിലോ കോ 
മനോ ഹി ബ്രഹ്മ, മന ഉപാസ്സ്േതി 


മനസ്സ്‌ വാക്കിനേക്കാള്‍ അധികതരമാകുന്നു. എപ്രകാര 
മാണോ രണ്ടു നെല്ലിക്കായേയോ, രണ്ടു താന്നിക്കയേയോ, ചുരു 
ട്ടിയ കൈ അനുഭവിക്കുന്നത്‌ ഇപ്രകാരം വാക്കിനേയും നാമ 
ത്തേയും മനസ്സു വ്യാപിക്കുന്നു. പുരുഷന്‍ എപ്പോള്‍ എനിക്കു 
മന്ത്രങ്ങളെ അദ്ധ്യായനം ചെയ്യണമെന്ന്‌ മനസ്സുകൊണ്ട്‌ വിവ 
ക്ഷിക്കുന്നുവോ, അപ്പോള്‍ അദ്ധ്യയനം ചെയ്യുന്നു. എപ്പോള്‍ 
എനിക്ക്‌ കര്‍മ്മങ്ങള്‍ ചെയ്യണമെന്ന്‌ മനസ്സുകൊണ്ട്‌ ചെയ്യാനി 
ശ്ചിക്കുന്നുവോ, അപ്പോള്‍ ചെയ്യുന്നു. പുത്രന്മാരെയും, പശു 
ക്കളേയും ഇശ്ചിക്കണമെന്ന്‌ മനസ്സുകൊണ്ട്‌ എപ്പോള്‍ വിചാരി 
ക്കുന്നുവോ, അപ്പോള്‍ ഇച്ഛിക്കുന്നു. ഈ ലോകത്തേയും പര 
ലോക്തതേയും ഇച്ഛിക്കണമെന്ന്‌ എപ്പോള്‍ വിചാരിക്കുന്നുവോ, 
അപ്പോള്‍ ഇച്ഛിക്കുന്നു. ആത്മാവ്‌ മനസ്സാണ്‌. ലോകം മനസ്സാ 
ണ്‌. ബ്രഹ്മ മനസ്സാണ്‌, മനസ്സിനെ ഉപാസിക്കണം. 


സയോ മനോ സ്രഹ്മത്യൂപാസ്തേ യാവ 

ന്മന സോ ഗതം തത്രാസ്യ യഥാ കാമ 

ചാരോ ഭവതി, യോ മനോ ബ്രഹ്മേത്യു 

പാസ്തേ അസ്തി ഭഗവോ മനസ്സോ ഭൂയ 

ഇതി മനസോ വാവഭൂയോ £ സ്തിതിതന്മേ 

ഭഗവാന്‍ ബ്രവീത്വിതി 

മനസ്സിനെ ത്രഹ്മമെന്നു വച്ച്‌ ആരു ഉപാസിക്കുന്നുവോ 
അവനു ഏതുവരെ മനസ്സിന്‌ ഗമനമുണ്ടോ അവിടെവരെ 
സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. ഭഗവാനേ മനസ്സിനെക്കാള്‍ അധി 
കതരമായിട്ടുള്ളത്‌ ഉണ്ടോ എന്നു നാരദന്‍ ചോദിച്ചു. മനസ്സി 


നേക്കാള്‍ അധികതരമായിട്ടുള്ളത്‌ തീര്‍ച്ചയായും ഉണ്ട്‌ എന്ന്‌ 
സനല്‍കുമാരന്‍ പറഞ്ഞു. 


നാലാം ഖണ്ഡം 


സങ്കല്പോ വാവ മനസോ ഭൂയാന്‍, യദാ 
വൈ സങ്കല്പയതോ £ഥ മനസ്യത്ൃഥ 
വാചമീരയതി, താമുനാമ്നീരയതി; 
നാമ്നി മന്ത്രാ ഏകം ഭവന്തി; മന്ത്രേഷു 


കര്‍മ്മാണി. 


സങ്കല്പം മനസ്സിനേക്കാള്‍ അധികതരമാകുന്നു. എപ്പോ 
ഴാണോ സങ്കല്‍പിക്കുന്നത്‌, അനന്തരം മനസ്യനം എന്ന അന്തഃ 
കരണ വ്യാപാരത്തെ ചെയ്യുന്നു. അനന്തരം വാക്കിനെ 
പ്രേരണം ചെയ്യുന്നു. വാക്കിനെ നാമത്തിന്റെ വിഷയത്തില്‍ 
പ്രേരണം ചെയ്യുന്നു. നാമത്തില്‍ മന്ത്രങ്ങള്‍ അടങ്ങിയിരിക്കു 
ന്നു. മന്ത്രങ്ങളില്‍ കര്‍മ്മങ്ങള്‍ അന്തര്‍ഭവിക്കുന്നു. 


താനി ഹ വാ ഏതാനി സങ്കല്പൈകായ 
നാനി, സങ്കല്പാത്മകാനി, സങ്കല്പേ പ്ര 
തിഷ്ഠിതാനി. സമക്നുപതാം ദ്യവാപൃ 


ഥിവീ, സങ്കല്പേതാം വായുശ്ചാ ££കാ 


ലല വെ 


ശം ച സകങ്കല്പന്താ 77 പശ്ച തേജശ്ച; 
തേഷാം സംക്നുപ്ത്യൈ വര്‍ഷം സങ്കല്പ 
തേ വര്‍ഷസ്യ സം ക്നു പ്ത്യാ അന്നം സങ്ക 
ല്പ തേ അന്നസ്യ സംക്നുപ്‌ തൈ പ്രാ 
ണാഃ സങ്കല്പന്തേ; പ്രാണാനാം സംക്നു 
പൈത്യ മന്ത്രാഃ സങ്കല്പന്തേ; മ്രന്താണാം 
സംക്നു പ്ത്യൈ കര്‍മ്മാണി സങ്കല്പനേ; ക 
ര്‍മ്മണാം സംക്നുപ്ത്യൈ ലോകഃ സങ്ക 
ല്പതേ; ലോകസ്യ സംക്നു പ്ത്യൈ സര്‍വം 
സങ്കല്പതേ, സ ഏഷ സങ്കല്പഃ, സങ്കല്‍ 
പമുപാസ്സ്റേതി. 


ഈ മനസ്സു മുതലായവ സങ്കല്പമാകുന്നു. ഒരേ ഗതിയോടു 
കൂടിയവയും സങ്കല്പസ്വരുപങ്ങളും സങ്കല്പത്തില്‍ പ്രതിഷ്ഠി 
തങ്ങളുമാകുന്നു. ദ്യോവും പൃഥിവിയും സങ്കല്പിച്ചു. 
വായുവും ആകാശവും സങ്കല്പിച്ചു. അപ്പുകളും തേജസ്സും 
സങ്കല്പിച്ചു. ദ്യുവാപൃഥിവ്യാദികളുടെ സങ്കല്പം നിമിത്തം 
വര്‍ഷം സങ്കല്പിക്കുന്നു. വര്‍ഷത്തിന്റെ സങ്കല്പം നിമിത്തം 
അന്നം സമര്‍ത്ഥമായിത്തീരുന്നു. അന്നത്തിന്റെ സങ്കല്പം 
നിമിത്തം പ്രാണങ്ങള്‍ സമര്‍ത്ഥങ്ങളായത്തീരുന്നു. പ്രാണങ്ങ 
ളുടെ സങ്കല്പം നിമിത്തം മന്ത്രങ്ങള്‍ സമര്‍ത്ഥങ്ങളായിത്തീരു 
ന്നു. മന്ത്രങ്ങളുടെ സങ്കല്പം നിമിത്തം കര്‍മ്മങ്ങള്‍ സമര്‍ത്ഥ 
ങ്ങലായിത്തീരുന്നു. കര്‍മ്മങ്ങളുടെ സങ്കല്പം നിമിത്തം 
ലോകം സമര്‍ത്ഥമായിത്തീരുന്നു. ലോകത്തിന്റെ സങ്കല്പം 
നിമിത്തം ജഗത്തു മുഴുവന്‍ സമര്‍ത്ഥമായിത്തീരുന്നു. ഈ 
സങ്കല്പം അങ്ങനെയുള്ളതാണ്‌. അതിനാല്‍ സങ്കല്പത്തേ ഉപാ 
സിക്കണം. ഇനി സങ്കല്പോപാസകനന്‍ സിദ്ധിക്കുന്ന ഫലം പറ 
യുന്നു. 

സയഃ സങ്കല്പം ബ്രഹ്മേത്യുപാസ്തേ, ക്നു 

പ്താന്‍ വൈ സലോകാന്‍ ധ്രുവാന്‍ ധ്രുവഃ 
പ്രതിഷ്ഠിതാന്‍ പ്രതിഷ്ഠിതോ 2 വൃഥമാനാ 

ന വ്യഥമാനോ 2 ഭിസിദ്ധ്ൃതി യാവത്സ 

ങ്കല്പസ്്യ ഗതം തരത്രാസ്യ യഥാകാമ ചരോ 

ഭവതി യഃ സങ്കല്പം ബ്രഹ്മേത്യുപാസ്തേ 

അസ്തി ഭഗവഃ സങ്കല്പാദ്‌ ഭൂയ ഇതി. 

സങ്കല്പാ ദ്വാവ ഭൂയോ £ സ്തീതി. തന്മേ 

ഭഗവാന്‍ ബ്രവീത്വിതി 

അങ്ങിനെ ആരാണോ സങ്കല്പത്തെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാ 
സിക്കുന്നത്‌, അവന്‍ കല്പിക്കപ്പെട്ടവയായ നിത്യങ്ങളും ഉപ 
കരണസമ്പന്നങ്ങളും ശത്രുഭയം മുതലായവ ഇല്ലാത്തവയുമായ 
ലോകങ്ങള്‍ നിത്യനായിട്ടും ആത്മീയോപകരണങ്ങള്‍ തികഞ്ഞ 
വനായും വ്യധിക്കാത്തവനായും പ്രാപിക്കുന്നു. സങ്കല്പ 
ത്തിന്റെ ഗോചരം ഏതുവരെയാണോ, അവിടെ അവന 
സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. ഭഗവാനേ, സങ്കല്പത്തേക്കാള്‍ കൂടി 
യതായി എന്തെങ്കിലുമുണ്ടോ എന്ന്‌ നാരദന്‍ ചോദിച്ചു. സങ്ക 


ല്പത്തേക്കാള്‍ കൂടിയത്‌ തീര്‍ച്ചയായും ഉണ്ട്‌. അതിനെ Pt 
നായ അങ്ങ്‌ എനിക്കു പറഞ്ഞുതന്നാലും. എന്നു നാരദന്‍ അപേ 
ക്ഷിച്ചു. 


അഞ്ചാം ഖണ്ഡം 


ചിത്തം വാവ സങ്കല്പാദ്‌ ഭൂയോ, യദാവൈ 

ചേതയതേ ഥ സങ്കല്പയതേ; അഥമനസ്യ 

തി; അഥവാ ചമീരയതി; താമുനാമ്നീ 

രയതി; നാമ നിമന്ത്രാ ഏകം ഭവന്ത; 

മന്ത്രേഷു കര്‍മ്മാണി. 

ചിത്തം, സങ്കല്പത്തേക്കാള്‍ കൂടിയതാകുന്നു. എപ്പോ 
ഴണോ ചേതനയെന്നു പറയുന്ന വ്യാപാരം ഉണ്ടാകുന്നത്‌ 
അപ്പോള്‍ സങ്കല്‍പിക്കുന്നു. അനന്തരം മനസ്യനം എന്നു പറ 
യുന്ന വ്യാപാരം ചെയ്യുന്നു. അതിനുശേഷം വാക്കിനെ ഈ 
രണം ചെയ്യുന്നു. ആ വാക്കിനെ നാമത്തില്‍ പ്രേരണം ചെയ്യു 
ന്നു. നാമത്തില്‍ മന്ത്രങ്ങള്‍ ഒന്നായിത്തീരുന്നു. മന്ത്രങ്ങളില്‍ 
കര്‍മ്മങ്ങള്‍ ഒന്നായിത്തീരുന്നു. 

താനി ഹ വാ ഏതാനി ചിത്തൈ കായത 

നാനി ചിത്താത്മാനി ചിത്തേ പ്രതിഷ്ഠിതാ 

നി; തസ്മാദ്യദ്യപി ബഹുവിദചിത്തോ ഭവതി, 

നായമസ്തീത്യേ വൈനമാഹുഃ യദയം വേദ 

യദ്വാ അയം വിദ്വാന്‍ നേത്ഥ മ ചിത്തഃ 

സ്യാദിതി അഥ യദ്യാല്പവിച്ചിത്തവാന്‍ ഭവതി, 

തസ്മാ ഏവോ ന ശുശ്രൂഷന്തേ. ചിത്തം 

ഹ്യേ വൈഷാമേകാ യതനം, ചിത്തമാത്മാ, 

ചിത്തം പ്രതിഷ്ഠാ ചിത്ത മുപാസ്സേതി. 

സങ്കല്പം മുതല്‍ കര്‍മ്മഫലംവരെയുള്ള വയെല്ലാം ചിത്തം 
എന്നുതന്നെ ആയതമായിട്ടുള്ളവയും, ചിത്താത്മകങ്ങലും 
ചിത്തത്തില്‍ പ്രതിഷ്ഠിതങ്ങളുമാകുന്നു. വളരെ അറിവുള്ളവ 
നാണങ്കിലും ചിത്തമില്ലാത്തവനായിരിക്കുന്നു എങ്കില്‍, അവന്‍ 
ഇല്ല എന്നു തന്നെ ഇവനെ പറയുന്നു. ഇവന്‍ അറിയുന്നുണ്ട 
ങ്കിലോ, അറിഞ്ഞിട്ടുള്ളവനാണെങ്കിലോ ഇപ്രകാരം ചിത്തമില്ലാ 
ത്തവനായി ഭവക്കയില്ലയെന്നും പറയുന്നു. പിന്നെ അല്പം 
അറിവുള്ള വനായിരിക്കുന്നു എങ്കില്‍ അവന്‍ പറയുന്ന സംഗ 
തികളെത്തന്നെ ശ്രവിക്കുവാന്‍ ഇച്ഛിക്കുന്നു. ഈ സങ്കല്പാദി 
യുടെ ഒരേ ആയതനം ചിത്തമാകുന്നു. ആത്മാവു ചിത്തമാകു 
ന്നു. പ്രതിഷ്ഠ ചിത്തമാകുന്നു. ചിത്തത്തെ ഉപാസിക്കണം. 

സ യശ്ചിത്തം ബ്രഹ്മേത്യുപാസ്തേ ചിത്താന്‍ 

വൈ സലോകാന്‍ ധ്രുവാന്‍ ധ്രുവഃ പ്രതി 

ഷ്ഠിതാന്‍ പ്രതിഷ്ഠിതോ 2 വ്യഥമാനാനവ്യ 

ഥമാനോ 1ഭി സിദ്ധതി യാവച്ചിത്തസ്യ ഗതം 

തത്രാസ്യ യഥാ കാമചാരോ ഭവതി, യശ്ചി 


ത്തം ബ്രഹ്മത്യു പാസ്തേ. അസ്തി ഭഗവശ്ചി 


I? 


ത്താദ്ഭൂയ ഇതി ചിത്താദ്വാവ ഭൂയോ 


സ്തീതി തന്മേ ഭഗവാന്‍ ബ്രവീത്വിതി 


അങ്ങനെ ആരാണോ, ചിത്തത്തെ ബ്രഹ്മമെന്നു വച്ച്‌ ഉപാ 
സിക്കുന്നത്‌ ആ ചിത്തോപാസകന്‍ ബുദ്ധിമാന്റെ ഗുണങ്ങ 
ളാല്‍, സമൃദ്ധങ്ങളും നിത്യങ്ങളും സര്‍വോപകരണസമ്പന്നങ്ങ 
ളും, വൃഥയില്ലാത്തവയുമായ ലോകങ്ങലെ നിത്യനായും 
ആത്മീയോപകരണ സമ്പന്നനായും വ്യഥയില്ലാത്തവനായും 
പ്രാപിക്കുന്നു. ഏതുവരെയാണോ ചിത്തത്തിനു ഗോചരമായി 
ട്ടുള്ളത്‌ അവിടെ ഇവന്‍ സ്വാതന്ത്രം ഉണ്ടാകുന്നു. ഭഗവാനെ 
ചിത്തത്തേക്കാള്‍ അധികതരമായിട്ടുള്ളത്‌ എന്തെങ്കിലുമുണ്ടോ 
എന്ന്‌ നാരദന്‍ ചോദിച്ചു. ചിത്തത്തേക്കാള്‍ കൂടിയത്‌ തീര്‍ച്ച 
യായും ഉണ്ട്‌ എന്ന്‌ സനല്‍കുമാരന്‍ പറഞ്ഞു. അതു എനിക്കു 
പറഞ്ഞുതരൂ എന്നു നാരദന്‍ അപേക്ഷിച്ചു. 


ആറാം ഖണ്ഡം 


ധ്യാനം വാവ ചിത്താദ്ഭൂയോ, ധ്യായതീവ 

പൃഥിവീ, ധ്യായ തീവാന്തരീക്ഷം, ധ്യായതീ 

വദ്യയ, ര്‍ധ്യയന്തീവാ £1 പോ, ധ്യായന്തീവ 

പര്‍വതാ, ധ്യായന്തീവ ദേവമനുഷ്യാ:- സ്ത 

സ്മാദ്യ ഇഹ മനുഷ്യാണാം മഹത്താം പ്രാ 

പ്നുവന്തി, ധ്യാനാപാദാംശാ ഇ വൈ വ 

തേ ഭവന്തി; അഥ യേ 7 ല്പാഃ കലഹീനഃ 

പിശുനാ ഉപവാദിനസ്തേ, അഥയേ പ്ര 

ഭവോ ധ്യാനാപാദാം ശാ ഇഹൈവ തേ 

ഭവന്തി ധ്യാനമുപാസ്സ്േതി സ യോ ധ്യാനം ്രഹ്മേ 

ത്യുപാസ്തേ യാവദ്‌ ധ്യാനന്യഗതം തത്രാസ്യ യഥാ 

കാമ ചരോ ഭവതി യോ ധ്യാനം ്രഹ്മത്യു 

പാസ്തേ അസ്തി ഭഗവോ ധ്യാനാദ്‌ ഭൂയ ഇതി 

ധ്യാനാ ദ്വാവ. ഭൂയോ £ സ്തതി തന്മേ ഭഗവാന്‍ 

ബ്രവീത്വിതി 

ധ്യാനം ചിത്തത്തേക്കാള്‍ കൂടിയതാകുന്നു. പൃഥിവി ധ്യാനി 
ക്കുന്നതുപോലെ ഇരിക്കുന്നു. അന്തരീക്ഷം ധ്യാനിക്കുന്നതു 
പോലെ ഇരിക്കുന്നു. ദ്യോവ്‌ ധ്യാനിക്കുന്നതുപോലെ ഇരിക്കു 
ന്നു. അപ്പുകള്‍ ധ്യാനിക്കുന്നതുപോലെ ഇരിക്കുന്നു. പര്‍വത 
ങ്ങള്‍ ധ്യാനിക്കുന്നതുപോലെ ഇരിക്കുന്നു. ദേവന്മാരും മനു 
ഷ്യരും ധ്യാനം ചെയ്യുന്നതുപോലെ ഇരിക്കുന്നു. അതിനാല്‍ 
ഈ ലോകത്തില്‍, മനുഷ്യരില്‍ ആരാണോ മഹത്വത്തെ പ്രാപി 
ക്കുന്നത്‌ അവര്‍ ധ്യാനത്തിന്റെ ഫലം ലഭിച്ചതിന്റെ കലയോടു 
കൂടിയവരെപ്പോലെ തന്നെ ഭവിക്കുന്നു. പിന്നെ ആരാണോ 
അല്പന്മാരയിരിക്കുന്നത്‌, അവര്‍ കലഹശീലന്മാരായും, പരദോ 
ഷങ്ങളെ വെളിപ്പെടുത്തുന്നവരായും, ചേരുന്ന വിധത്തില്‍ പര 
ദോഷം പറയുന്നവരായും ഇരിക്കുന്നു. പ്രഭുക്കളായിട്ടുള്ളവര്‍ 
ആരോ അവര്‍ ധ്യാനഫലം കിട്ടിയതിന്റെ കലയോടുകൂടിയവ 
രെപ്പോലെ തന്നെ ഇരിക്കുന്നു. ധ്യാനത്തെ ഉപാസിക്കൂ. 


അങ്ങിനെ ആരാണോ, ധ്യാനത്തെ ബ്രഹ്മമെന്നു കരുതി ഉപ്‌ 
സിക്കുന്നത്‌, അവന്‌ ഏതുവരെയാണോ ധ്യാനത്തിനു ഗോചര 
മായിട്ടുള്ളത്‌ അവിടെ വരെ സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. ഭഗ 
വാനെ ധ്യാനത്തെക്കാള്‍ കൂടിയതായി എന്തെങ്കിലുമുണ്ടോ 
എന്ന്‌ നാരദന്‍ ചോദിച്ചു. ധ്യാനത്തേക്കാള്‍ കൂടിയതായി തീര്‍ച്ച 
യായും ഉണ്ട്‌ എന്ന്‌ സനല്‍കുമാരന്‍ ഉത്തരം പറഞ്ഞു. അതിനെ 
ഭഗവാന്‍ എനിക്കു പറഞ്ഞു തരു. എന്ന്‌ നാരദന്‍ അപേക്ഷിച്ചു. 


ഏഴാം ഖണ്ഡം 


വിജ്ഞാനം വാവ ധ്യാനാദ്ഭൂയോ, വിജ്ഞാ 
നേന വാ ജഗ്വേദം വിജാനാതി യജൂര്‍വേ 
ദം, സാമവേദ, മഥര്‍വണം ചതുര്‍ത്ഥ മിതി 
ഹാസപുരാണം പഞ്ചമം, വേദാനാം വേദം 
പിത്രം, രാശിം, ദൈവം, നിധിഃ, വാകോവാ 
കൃ, മേകായനം, ദേവ വിദ്യാം, ബ്രഹ്മവിദ്യാ 
ഭൂതവിദ്യാം ക്ഷത്രവിദ്യാം, നക്ഷത്രവിദ്യാം 
സര്‍പ്പദേവജനവിദ്യാം ദിവംച, വായും ച 
കാശം ച 7 പഞ്ച, തേജശ്ച ദേവാംശ്ച, 


മനുഷ്യാംശ്ച, പശുംശ്ച, വയാസിംച 


തൃണ വനപ്തതീന്‍, ശ്വാപദം, ന്യാകീടവ 

തംഗ പിപീലകം ധര്‍മ്മംചാ ധര്‍മ്മം ച, സത്യം ച, 
സാധുചാ സാധുചാ, നൃതം ച, ഹൃദയജ്ഞം 

ചാ -- ഹൃദയജ്ഞം ചാ, ന്നം ചരസം ചേമം 


ച ലോകമമും ച വിജ്ഞാനേ നൈവ വിജാനാതി 
വിജ്ഞാന മുപാസ്സ്റേതി 


ശാസ്ത്രാര്‍ത്ഥ വിഷയകമായ ജ്ഞാനം ധ്യാനത്തേക്കാള്‍ 
കൂടിയതാകുന്നു. വിജ്ഞാനം കൊണ്ടാണ്‌ ജഗ്വേദത്തെ അറി 
യുന്നത്‌. യജൂര്‍വേദത്തേയും സാമവേദത്തേയും അഥര്‍വണ 
മെന്നു പറയുന്ന നാലാമത്തെ വേദത്തേയും, ഇതിഹാസപുരാ 
ണങ്ങളേയും, അഞ്ചാമത്തെ വേദമായ ഭാരതത്തേയും, വേദ 
ങ്ങളുടെ വേദമായ വ്യാകരണത്തേയും, (സാദ്ധകല്പത്തേയും, 
ഗണിതശാസ്ത്രത്തേയും ഉല്‍പാതശാസ്ത്രത്തേയും, നിധിശാ 
സ്ത്രത്തേയും, തര്‍ക്കശാസ്ത്രത്തേയും, നീതിശാസ്ത്രത്തേ 
യും, നിരുക്തത്തേയും, ശിക്ഷ, കല്പം, ഛന്ദശ്ചിതി, ഇവ 
യേയും ഭൂതതന്ത്രത്തേയും, ധനുര്‍വേദത്തേയും, ജ്യോതിഷ 
ത്തേയും ഗാരുഡം, ഗന്ധയുക്തി, നൃത്തഗീതവാദ്യശില്പാദി 
വിജ്ഞാനങ്ങള്‍ ഇവയേയും ദ്യോവിനേയും പൃഥിവിയേയും 
വായുവിനേയും ആകാശത്തേയും, അപ്പുകളേയും തേജസ്സി 
നേയും, ദേവന്മാരേയും മനുഷ്യരേയും, പശുക്കളേയും പക്ഷി 
കളേയും തൃണങ്ങളേയും വൃക്ഷങ്ങളേയും വ്യ്രഘാദിക 
ളേയും കീടങ്ങള്‍ പതംഗങ്ങള്‍ മുതലായവ തുടങ്ങി പിപീലിക 
വരെയുള്ളവയേയും, ധര്‍മ്മത്തേയും അധര്‍മ്മത്തേയും, സത്യ 
ത്തേയും, അസത്യത്തേയും സാധുവായിട്ടുള്ളതിനേയും, 
അസാധുവായിട്ടുള്ളതിനേയും ഹൃദയവപ്രിയമായിട്ടുള്ളതിനേ 


2 


I 


യും, അല്ലാത്തതിനേയും അന്നത്തേയും, രസത്തേയും ഈ 
ലോകത്തേയും പരലോകത്തേയും വിജ്ഞാനം കൊണ്ടുതന്നെ 
അറിയുന്നു. വിജ്ഞാനത്തെ ഉപാസിക്കൂ. 

സ യോ വിജ്ഞാനം ബ്രഹ്മത്യുപാസ്തേ 

വിജ്ഞാനവതോ വൈസ ലോകാന്‍ 

ജ്ഞാനവതോ 1ഭിസിധ്യതി, യാവദ്വിജ്ഞാ 

നസ്യ ഗതം തത്രാസ്യ യഥാ കാമ ചാരോ 

ഭവതി യോ വിജ്ഞാനം ബ്രഹ്േത്യുപാസ്തേ 

അസ്തിഭഗവോ വിജ്ഞാനാദ്ഭൂയ ഇതി 

വിജ്ഞാനാദ്വാവഭൂയോ £ സ്തീതി തന്മേ 

ഭഗവാന്‍ ബ്രവീത്വിതി 

ഉപാസിക്കുന്നവന്‍ വിജ്ഞാനമുളളവയും ജ്ഞാനമുള്ള 
വയും ആയ ലോകങ്ങളെ പ്രാപിക്കുന്നു. ഏതുവരെയാണോ 
വിജ്ഞാനത്തിന്‌ ഗോചരമായിരിക്കുന്നത്‌, അവിടെവരെ ഇവന്ന്‌ 
സ്വാതന്ത്ര്യം ഉണ്ടാകും. ഭഗവാനേ വിജ്ഞാനത്തേക്കാള്‍ കൂടി 
യതായി എന്തെങ്കിലുമുണ്ടോ? എന്നു നാരദന്‍ ചോദിച്ചു. 
വിജ്ഞാനത്തേക്കാള്‍ കൂടിയത്‌ തീര്‍ച്ചയായുമുണ്ട്‌ എന്നു 


സനല്‍കുമാരന്‍ പറഞ്ഞു. അതിനെ ഭഗവാന്‍ എനിക്കു പറഞ്ഞു 
തരിക എന്നു നാരദന്‍ അപേക്ഷിച്ചു. 


എട്ടാം ഖണ്ഡം 


ബലം വാവ വിജ്ഞാനാദ്ഭൂയഃ അപി 

ഹ ശതം വിജ്ഞാന വതാ മേകോ ബല 
വാ നാകമ്പയതേ; സ യദാ ബലീ 

ഭവത്യ ഥോത്ഥാതാ ഭവതി; ഉത്തിഷ്ഠന്‍ 
പരിചരിതാ ഭവതി; പരിചരന്നു പ 

സത്താ ഭവതി; ഉപസീദന്‍ ക്രഷ്ഠാഭവതി; 
ശ്രോതാ ഭവതി, മന്താ ഭവതി, ബോദ്ധാ 
ഭവതി, കര്‍ത്താഭവതി, വിജ്ഞാത ഭവതി, 
ബലേന വൈ പൃഥിവീ തിഷ്ഠതി ബലേനാ 
ന്തരീക്ഷം ബലേന ദ്യാര്‍, ബ്ബലേന പ 
ര്‍വതാ, ബലേന ദേവ മനുഷ്യാ, ബലേന 
പശ വശ്ച വയാംസിച, തൃണവനസ്പതയഃ, 
ശ്വാപദാന്യാ കീടപതംഗ പിപീലികം, 


ബലേന ലോകസ്തിഷ്ഠതി; ബലമുപാസ്സേതി. 


സയോ ബലം ബ്രഹ്മത്യു പാസ്തേ, യാവദ്‌ 
ബലസ്യ ഗതം തത്രാസ്യ യഥാ കാമചാ 
രോ ഭവതി യോ ബലം ബ്രഹ്ഷമേത്യുപാസ്തേ 
അസ്തി ഭഗവോ ബലാദ്‌ ഭൂയ ഇതി ബ 
ലാദ്വാവ ഭൂയോ £ സ്തീതി. തന്മേ ഭഗവാന്‍ 


ബ്രവീത്വിതി 


അന്നോപ യോഗം കൊണ്ടുണ്ടാകുന്ന മനഃശക്തി Pe eg 
നത്തേക്കാള്‍ കൂടിയതാകുന്നു. ബലവാനായ ഒരുവന്‍ നൂറുവി 
ജ്ഞാനവാന്മാരെപ്പോലും കമ്പിപ്പിക്കുന്നു. പുരുഷന്‍ എപ്പോള്‍ 
ബലമുള്ള വനായിത്തീരുന്നുവോ അപ്പോള്‍ ഉത്ഥാനം ചെയ്യുന്ന 
വനായിത്തീരുന്നു. ഉത്ഥാനം ചെയ്യുന്നവനായിരിക്കുമ്പോള്‍, 
പരിചരിക്കുന്നവായിത്തീരുന്നു. പരിചരിക്കുന്നവായിരിക്കു 
മ്പോല്‍ ഉപസദജിക്കുന്നവനായിത്തീരുന്നു. അപസദിക്കുന്നവാ 
യിരിക്കുമ്പോള്‍, ദ്രഷ്ടാവായിത്തീരുന്നു. ശ്രോതാവായിത്തീ 
രുന്നു; മനനം ചെയ്യുന്നവനായിത്തീരുന്നു; ബോധവാനായിത്തീ 
രുന്നു. കര്‍ത്താവായിത്തീരുന്നു. ഫലം അനുഭവിക്കുന്നവനാ 
യിത്തീരുന്നു. പൃഥിവി ബലം കൊണ്ടാണ്‌ നില്ക്കുന്നത്‌. അന്ത 
രീക്ഷം ബലം കൊണ്ടാണ്‌ നില്ക്കുന്നത്‌. ദ്യോവ്‌ ബലംകൊണ്ടു 
സ്ഥിതി ചെയ്യുന്നു. പര്‍വതങ്ങള്‍ ബലംകൊണ്ടു സ്ഥിതി ചെയ്യു 
ന്നു. ദേവന്മാരും മനുഷ്യരും ബലം കൊണ്ടു സ്ഥിതി ചെയ്യു 
ന്നു. പശുക്കളും പക്ഷിക്കളും തൃണങ്ങളും വൃക്ഷങ്ങളും 
വ്യാഥ്ലാദി ക്രുരജന്തുക്കളും കീടങ്ങള്‍ പതംഗങ്ങള്‍ മുതലാ 
യവ തുടങ്ങി പിവീലികകള്‍ വളരെയുള്ളവയും ബലംകൊണ്ടു 
സ്ഥിതിചെയ്യുന്നു. ലോകം ബലംകൊണ്ടു സ്ഥിതിചെയ്യുന്നു. 
ബലത്തെ ഉപാസിക്കൂ. അങ്ങിനെ ആരാണോ ബലത്തെ ബ്രഹ്മ 
മെന്നുവച്ച്‌ ഉപാസിക്കുന്നത്‌, അവന്‍ ഏതുവരെയാണോ ബല 
ത്തിന്‌ വിഷയമായിട്ടുള്ളത്‌, അത്രത്തോളം സ്വാതന്ത്ര്യം സിദ്ധി 
ക്കുന്നു. ആരാണോ ബലത്തെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാസിക്കു 
ന്നത്‌, അവന്‍ ഏതുവരെയാണോ ബലത്തിനു ഗോചരമായിട്ടു 
ള്ളത്‌, അവിടെവരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഭഗവാനെ ബല 
ത്തേക്കാള്‍ കൂടിയതായി എന്തെങ്കിലുമുണ്ടോ? ബലത്തേക്കാള്‍ 
കൂടിയതായി തീര്‍ച്ചയായും ഉണ്ട്‌. എന്ന്‌ സനല്‍കുമാരന്‍ പറ 
ഞ്ഞു. അതു ഭവാന്‍ എനിക്കു പറഞ്ഞുതരിക എന്ന്‌ നാരദന്‍ 
പറഞ്ഞു. 


ഒന്‍പതാം ഖണ്ഡം 


അന്നം വാവ ബലാദ്‌ ഭൂയസ്ത സ്മാദ്യദ പി 

ദശരാത്രീര്‍ന്നാശ്‌ നിയാ, ദൃദ്യൂഹ ജീവേ 

ദഥവാ 7 ദഷ്ഠം £ ശ്രോതാ £ മന്താ ബോദ്ധാ 

കര്‍ത്താ 2 വിജ്ഞാതാഭവതി അഥാന്നസ്യാ 

2 യൈ ദ്രഷ്ഠാഭവതി മന്താ ഭവതി, ബോദ്ധാ ഭവതി, 

കര്‍ത്താ ഭവതി, വിജ്ഞാതാ 

ഭവതി അന്നമുപാസ്സ്വേതി 

അന്നം ബലത്തെക്കാള്‍ കൂടിയതാകുന്നു. അതിനാല്‍ പത്തു 
നാളേക്കുപോലുംഅശിക്കാതിരിക്കുന്ന തായാൽ, ഒരുവേള ജീവി 
ച്ചിരിക്കുന്ന പക്ഷം, ദര്‍ശിക്കാന്‍ കഴിയാത്തവനായും, ശ്രവി 
ക്കുവാന്‍ സാധിക്കാത്തവനായും മനനം ചെയ്യാന്‍ ശക്തിയി 
ല്ലാത്തവനായും, ബോധിക്കുന്നതിന്‌ സാമര്‍ത്ഥ്യമില്ലാത്തവനാ 
യും, അനുഷ്ഠിക്കാന്‍ കഴിവില്ലാത്തവനായും, വിജ്ഞാനമില്ലാ 
ത്തവനായും ഭവിക്കുന്നു. പിന്നെ അന്നം ലഭിക്കുന്നവന്‍ ദ്രഷ്ടാ 


വായിത്തീരുന്നു. മനനം ചെയ്യുന്നവനായിത്തീരുന്നു. ബോദ്ധാ 
വാനായിത്തീരുന്നു. അനുഷ്ഠിക്കുന്നവനായിത്തീരുന്നു. അനു 


P 


K 


ഷ്ഠാനഫലം അനുഭവിക്കുന്നവനായിത്തീരുന്നു. അന്നത്തെ 
ഉപാസിക്കൂ. 

ചസ യോ [1ന്നം ബ്രഹ്മേത്യു പാസ്തേ fന്നവതോ 

വൈ സ ലോകാന്‍ പാനവതോ 1ഭി 

സിധ്യതി യാവദന്നസ്യ ഗതം തത്രാസ്യ 

യഥാകാമ ചാരോ ഭവതി യോന്നം ബ്ര 

ഹ്മത്യുപാസ്തേ അസ്തി ഭഗവോ 1ന്നാദ 

ഭൂയ ഇതി അന്നദ്വാവ ഭൂയോ £ സ്തീതി 

തന്മേ ഭഗവാന്‍ ബ്രവീത്വിതി 

അങ്ങനെ ആരാണോ അന്നത്തെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാസി 
ക്കുന്നത്‌, അവന്‍ അന്നമുള്ളവയും, പാനമുള്ളവയും ആയ 
ലോകങ്ങളെ പ്രാപിക്കുന്നു. അന്നത്തിനു ഗോചരമായിട്ടുള്ളത്‌ 
ഏതുവരെയാണോ അവിടെ ഇവന്‍ സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. 
അതിനാല്‍ അന്നത്തെ ബ്രഹ്മമെന്ന്‌ വെച്ച്‌ അതിനെ ഉപാസി 
ക്കൂ. ഭഗവാനെ അന്നത്തേക്കാള്‍ കൂടിയതായി എന്തെങ്കിലു 
മുണ്ടോ? അന്നത്തെക്കാള്‍ കൂടിയതായി തീര്‍ച്ചയായും ഉണ്ട്‌ 


എന്ന്‌ സനല്‍കുമാരന്‍ പറഞ്ഞു. അതു ഭഗവാന്‍ എനിക്കു പറ 
ഞ്ഞുതന്നാലും. നാരദന്‍ പറഞ്ഞു. 


പത്താം ഖണ്ഡം 

ആപോ വാവാന്നാദ്‌ ഭൂയസ്യ, സ്തസ്മാദ്യദാ 

സുവൃഷ്ടിര്‍ന്നു ഭവതി, വ്യാധീയന്തേ പ്രാണ 

അന്നം കനീയോ ഭവിഷ്യതീതി. അഥയ 

ദാ സവൃഷ്ഠിന്‍ ഭവത്യാനുന്ദിനം പ്രാണാ 

ഭവന്ത്യന്നം ബഹു ഭവിഷ്യതീതി ആപ ഏ 

വേ മാ മൂര്‍ത്താ യേയം പൃഥിവീ, യദന്ത 

രീക്ഷം യദ്‌ ദ്യ ര്‍യ്യത്‌ പര്‍വതാ യ ദ്ദേവ 

മനുഷ്യാ, യത്‌ പശവഞ്ച വയാംസിച, തൃ 

ണവനസ്പതയഃ ശ്വാപദാന്യ കീട പതംഗ 

പിപീലിക മാപ ഏവേ മാ മൂര്‍ത്താ, അപ 

ഉപാസ്്രേതി 

അപ്പുകള്‍ അന്നത്തെക്കാള്‍ കൂടിയവയാകുന്നു. അതിനാല്‍ 
എപ്പോള്‍ സുവൃഷ്ടി ഉണ്ടാകുന്നില്ലയോ അപ്പോള്‍ അന്നം കുറ 
വായിത്തീരുമെന്നു വിചാരിച്ചു, (പ്രാണികള്‍ ദുഃഖിക്കുന്നു. 
എപ്പോള്‍ സുവൃഷ്ഠി ഉണ്ടാകുന്നു വോ, അപ്പോള്‍ അന്നം വളരെ 
ഉണ്ടാകുമെന്നു വിചാരിച്ച്‌ പ്രാണങ്ങള്‍ ആനന്ദമുള്ളവയായി 
ത്തീരുന്നു. ഈ പൃഥിവി ഏതോ, അന്തരീക്ഷം ഏതോ, ദ്യോവ്‌ 
ഏതോ, പര്‍വതങ്ങള്‍ ഏവയോ ദേവന്മാരും മനുഷ്യരും ആരോ, 
പശുക്കളും പക്ഷികളും തൃണങ്ങളും വൃക്ഷങ്ങളും വ്യാധ്ലാ 
ദിദുഷ്ടമൃഗങ്ങളും, കീടങ്ങള്‍, പാറ്റകള്‍ പീപീലികള്‍ ഇവവരേ 
യുള്ളവയും ഏതാണോ അവ മൂര്‍ത്തങ്ങളായ അപ്പുകള്‍ 


ആണ്‌. അപ്പുകളെ ബ്രഹ്മമെന്ന്ച്ച്‌ ഉപാസിക്കൂ. 


സ യോ [പോ ബ്രഹ്മത്യുപാസ്ത ആപ്നോതി 
സര്‍വാന്‍ കാമാം സ്തൃപ്തിമാന്‍ ഭവതി; 
യാവദപാംഗതം തത്രാസ്യ യഥാ കാമ 
ചാരോ ഭവതി യോ 7 പോ ബ്രഹ്ഷേത്യുപാസ്തേ 
അസ്തി ഭഗവോ 2 ദേഭ്യാ ഭൂയ ഇതി അ 
ദേഭ്യാവാവഭൂയോ സ്തീതി തന്മേ ഭഗവാന്‍ 
ബ്രവീത്വിതി 
ആരാണോ അപ്പുകളെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാസിക്കുന്നത്‌ 
അവന്‍ എല്ലാ കാമങ്ങളേയും പ്രാപിക്കുന്നു. തൃപ്തിയുള്ളവ 
നായിത്തീരുന്നു. ഏതുവരെ അപ്പുകള്‍ക്കു ഗമനമുണ്ടോ, 
അവിടെ വരെ ഇവന്‌ സ്വതന്ത്രസഞ്ചാരം സിദ്ധിക്കുന്നു. അപ്പു 
കളെ ബ്രഹ്മമെന്നു കരുതി ഉപാസിക്കൂ. ആരാണോ അങ്ങിനെ 
ഉപാസിക്കുന്നത്‌, അവന്‍ അവിടെവരെ സ്വാതന്ത്ര്യം സിദ്ധിക്കു 
ന്നു. ഭഗവാനെ അപ്പുകളെക്കാള്‍ വലിയതായി എന്തെങ്കിലു 
മുണ്ടോ എന്ന്‌ നാരദന്‍ ചോദിച്ചു. തീര്‍ച്ചയായും ഉണ്ട്‌ എന്ന്‌ 
സനല്‍കുമാരന്‍ ഉത്തരം പറഞ്ഞു. അതിനെ ഭഗവാന്‍ എനി 
ക്കുപദേശിച്ചുതരിക എന്നു നാരദന്‍ അപേക്ഷിച്ചു. 


പതിനൊന്നാം ഖണ്ഡം 


തേജോ വാവാദ്‌ ഭ്യോഭൂയഃ തദ്വാ ഏ 

ത ദ്വായുമാ ഗൃഹ്യാ 27 ശമഭി തപതി; ത 

ദാഹൂുര്‍ന്നിശോചതി, നിതപതി, വര്‍ഷിഷ്യതി 

വാ ഇതി. തേജ ഏവ തത്‌ പൂര്‍വം ദര്‍ശ 

യിത്വാ 2ഥാപഃ സൃജതേ; തദേത ദൂര്‍ദ്ധ്വാ 

ഭിശ്ച തിരശ്ചിഭിശ്ച വിദ്യുദ്ഭി രാഗ്രാ 

ദാശ്ചരന്തി; തസ്മാദാഹൂര്‍ വിദ്യോതതേ 

സ്തനയതി വര്‍ഷിഷ്യതി വാ ഇതി; തേജ 

ഏവ തത്‌ പൂര്‍വം ദര്‍ശയിത്വാഥാപഃ സു 

ജതേ, തേജ ഉപാസ്സറേതി 

തേജസ്സ്‌ അപ്പുകളെക്കാള്‍ കൂടിയതാകുന്നു. അങ്ങനെയുള്ള 
ഈ തേജസ്സ്‌ വായുവിനെ നിശ്ചലമാക്കിയിട്ട്‌ ആകാശത്തെ അഭി 
വ്യാപിച്ചു തപിപ്പിക്കുന്നു. അപ്പോള്‍ വേവിക്കുന്നു, പഴുപ്പിക്കു 
ന്നു. മഴ പെയ്യും എന്ന്‌ ലരകികന്മാര്‍ പറയുന്നു. തേജസ്സു തന്നെ 
അങ്ങനെ ആദ്യം തന്നത്താന്‍ വെളിപ്പെടുത്തിയിട്ട്‌ അപ്പുകളെ 
സൃഷ്ടിക്കുന്നു. അതുകൊണ്ട്‌ മേല്‍പ്പോട്ടു പോകുന്നവയും വില 
ങ്ങത്തില്‍ പോകുന്നവയുമായ വിദ്യുത്തുകളോടു കൂടി ഇടി 
നാദങ്ങള്‍ സഞ്ചരിക്കുന്നു. അതിനാല്‍ മിന്നല്‍ മുഴങ്ങുന്നു; 
വര്‍ഷമുണ്ടാവും എന്ന്‌ ആളുകള്‍ പറയുന്നു. തേജസ്സിനെ 
ബ്രഹ്മമെന്നുവച്ച്‌ ഉപാസിക്കൂ. 

സ യസ്തേജോ ബ്രഹ്മേഷുത്യുപാസ്തേ 

തേജസ്വീ വൈ സ തേജ സ്വതോ 

ലോകാന്‍ ഭാസ്വതോ പ ഹത തമസ്കാ 


നഭിസിധ്യതി. യാവത്തേ ജസോ ഗതം 


N 


തത്രാസ്യ യഥാകാമചാരോ ഭവതി. യ 

സ്തേജോ ബ്രഹ്മേത്യുപാസ്തേ. അസ്തി ഭഗവ 
വോ തേജസോ ഭൂയ ഇതി. തേജസോ 

വാവ ഭൂയോ £ സ്തിതി തന്മേ ഭഗവാന്‍ 
ബ്രവീത്വിതി. 

അങ്ങിനെ ആരാണോ തേജസ്സിനെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാ 


സിക്കുന്നത്‌ അവന്‍ തേജസ്വിയായിത്തീരുന്നു. തേജസ്സുള്ള 


വയും പ്രകാശമുളളവയും ബാഹ്യവും ആഭ്യന്തരവുമായ 


തമസ്സു നീങ്ങിയിട്ടുള്ളവയുമായ ലോകങ്ങള്‍ പ്രാപിക്കുന്നു. 

തേജസ്സിന്റെ ഗോചരം ഏതുവരെയാണോ, അതുവരെ ഇവന്‍ 
സഞ്ചാരസ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. തേജസ്സിനെ (്രഹ്മമായി ഉപാ 
സിക്കൂ. ഭഗവാനേ തേജസ്സിനേക്കാള്‍ കൂടിയതായി എന്തെങ്കി 

ലുമുണ്ടോ എന്ന്‌ നാരദന്‍ ചോദിച്ചു. തീര്‍ച്ചയായുമുണ്ട്‌ എന്ന്‌ 
സനല്‍കുമാരന്‍ പറഞ്ഞു. എന്നാല്‍ ഭഗവന്‍ അതു എനിക്കു 

പറഞ്ഞുതരണേ നാരദന്‍ അപേക്ഷിച്ചു. 


പന്ത്രണ്ടാം ഖണ്ഡം 


ആകാശോ വാവ തേജസോ ഭൂയാന്‍; 

ആകാശേ വൈ സൂര്യാ ചന്ദ്രമ സാവു ഭ 

വിദ്യുന്നക്ഷ്ര്രാണ്യഗ്നിരാകാശേനാ ഹ്വയ 

ത്യാകാശേന ശൃണോത്യാകാശേന പ്ര 

തിശ്രുണോത്യാ കാശേ രമത ആകാശേ 

ന രമത ആകാശേ ജായത ആകാശ 

മഭിജയതേ; ആകാശമുപാസ്സ്േതി. 

ആകാശം തേജസ്സിനെക്കാള്‍ കൂടിയതാകുന്നു. സൂര്യചന്ദ്ര 
ന്മാര്‍ രണ്ടുപേരും വിദ്യുത്തും നക്ഷത്രങ്ങളും അഗ്നിയും ആകാ 
ശത്തില്‍ ആകുന്നു. ആകാശത്തില്‍കൂടി ആഹ്വാനം ചെയ്യു 
ന്നു. ആകാശത്തിലൂടെ കേള്‍ക്കുന്നു. ആകാശം വഴിയായി 
വീണ്ടും കേള്‍ക്കുന്നു. ആകാശത്തില്‍ രമിക്കുന്നു. ആകാശ 
ത്തില്‍ രമിക്കാതിരിക്കുന്നു. ആകാശത്തില്‍ ജനിക്കുന്നു. ആകാ 
ശത്തിലേക്ക്‌ ജനിക്കുന്നു. ആകാശത്തെ ഉപാസിക്കൂ. 

സ യ ആകാശം ബ്രഹ്മേത്യുപാസ്തേ 

ആകാശവതോ വൈ സലോകാന്‍ 

പ്രകാശവതോ സംബാധാനു രുഗായ 

വതോ 27 ഭിസിധ്യതി; യാവദാ കാശസ്യ 

ഗതം തത്രാസ്യ യഥാകാമചാരോ 

ഭവതി, യ ആകാശം ബ്രഹ്മത്യുപാസ്തേ 

അസ്തി ഭഗവ ആകാശാദി ഭൂയ ഇതി 

ആകാശാദ്വാവ ഭൂയോ സ്തീതി തന്മേ 

ഭഗവാന്‍ ബ്രവീത്വിതി 

ഇങ്ങനെ ആരു ആകാശത്തെ ബ്രഹ്മമെന്നുവച്ച്‌ ഉപാസി 


ക്കുന്നോ അവന്‍ ആകാശമുള്ളവയും പ്രകാശമുള്ളവയും 
ഞെരുക്കമില്ലാത്തവയും വിസ്തീര്‍ണ്ണഗതികളും ആയ ലോകം 


പ്രാപിക്കുന്നു. ആകാശത്തിനു വിഷയമായിട്ടുള്ളത്‌ ഏതു ലം 
യാണോ അവിടെ വരെ അവനു സഞ്ചാരസ്വാത്ന്ത്യം സിദ്ധി 
ക്കുന്നു. അങ്ങിനെ ആരാണോ ആകാശത്തെ ബ്രഹ്മമെന്നു 
കരുതി ഉപാസിക്കുന്നത്‌ അവന്‍ ഏതുവരെ ആകാശം ഗോചര 
മായിരിക്കുന്നോ അവിടെ വരെ സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. 
ആകാശത്തേക്കാള്‍ കവിഞ്ഞതായി എന്തെങ്കിലുമുണ്ടോ എന്ന 
ചോദ്യത്തിന്‌ തീര്‍ച്ചയായും ഉണ്ട്‌ എന്ന്‌ സനല്‍കുമാരന്‍ പറ 
ഞ്ഞു. ഭഗവാന്‍ അതിനെ എനിക്കുപദേശിച്ചാലും. 


പതിമൂന്നാം ഖണ്ഡം 


സ്മരോ വാവ ££ കാശാദ്‌ ഭൂയസ്മാദ്യ 
ദൃപി ബഹവ അസീരന്‍ ന സ്മര 

ന്തോ നൈവ തേ കംചന ശൃണു 
യൂര്‍ന്ന മമ്പീരന്‍ ന വിജാനീരന്‍; യ 
ദാവാവതേ സ്മരേയുരഥ ശൃണു യുരഥ 
മമ്വീരന്നഥ വീജാനീരന്‍ സ്മരേണ 
വൈ പുത്രാന്‍ വിജാനാതി; സ്മരേണ 


പശൂന്‍ സ്മരമുപാസ്സറേതി. 


സ യഃ സ്മരം ബ്രഹ്മേത്യുപാസ്തേ, യാവത്‌ 
സ്മരസ്യ ഗതം ത ത്രാസ്യ യഥാ കാമ 
ചാരോ ഭവതി യഃ സ്മരം ്രഹ്മത്യുപാ 
സ്തേ അസ്തി ഭഗവഃ സ്മരാദ്‌ ഭൂയ 

ഇതി സ്മരാദ്‌ വാവ ഭൂയോ £ സ്നീതി 


തന്മേ ഭഗവാന്‍ ബ്രീ ത്വിതി 


സ്മരണമെന്ന അന്തകരണ ധര്‍മ്മം ആകാശത്തേക്കാള്‍ 
കൂടിയതാകുന്നു. വളരെ ആളുകള്‍ ഒരിടത്ത്‌ ഇരുന്നാലും സ്മരി 
ക്കാത്തവരായിരുന്നാല്‍ അവര്‍ ഒരു ശബ്ദത്തേയും കേള്‍ക്കു 
ന്നില്ല. മനനം ചെയ്കയില്ല. അറികയില്ല. എപ്പോഴാണോ അവര്‍ 
സ്മരിക്കുന്നത്‌ അപ്പോള്‍ ശ്രവിക്കും; അപ്പോള്‍ മനനം ചെയ്യും. 
അപ്പോള്‍ അറിയും; അപ്പോള്‍ സ്മരം കൊണ്ട്‌ പുത്രന്മാരെ അറി 
യും, സ്മരം കൊണ്ടാണ്‌ പശുക്കളെ അറിയും. സ്മരം ഉപാ 
സിക്കൂ. അങ്ങിനെ ആരാണോ സ്മരത്തെ ബ്രഹ്മമെന്നു വച്ച്‌ 
ഉപാസിക്കുന്നോ അവന്‍ സ്മരത്തിനുവിഷയമായിട്ടുള്ളത്‌ എതു 
വരെയാണോ അതുവരെ സഞ്ചാരസ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. 
അല്ലയോ ഭഗവാനേ സ്മരത്തേക്കാള്‍ കൂടിയതായി എന്തെങ്കി 
ലുമുണ്ടോ എന്ന്‌ നാരദന്‍ ചോദിച്ചു. തീര്‍ച്ചയായുമുണ്ട്‌ എന്ന്‌ 
ഉത്തരം പറഞ്ഞു. ഭഗവന്‍ എനിക്ക്‌ അതിനെ ഉപദേശിച്ചുത 
ന്നാലും എന്ന്‌ നാരദന്‍ പറഞ്ഞു. 


പതിന്നാലാം ഖണ്ഡം 


ആശാ വാവ സ്മരാദ്ഭൂയസി; അശേദ്ധോ 


വൈ സ്മരോ മന്ത്രാനധീതേ, കര്‍മ്മാണി 


1 


കരുതേ, പുത്രാംശ്വ പശുശ്ചേച്ചുത, ഇമം 

ചലോ കമമും ചേച്ഛതേ, ആശാമുപാസ്സേതി. 

ലഭിച്ചിട്ടില്ലാത്ത ആ വസ്തുവിനെക്കുറിച്ചുള്ള ആഗ്രഹം 
സ്മരത്തേക്കാള്‍ കൂടുയതാകുന്നു. ആശയാല്‍ വര്‍ദ്ധിപ്പിക്കപ്പെട്ട 
സ്മരണയുള്ളവന്‍ മന്ത്രങ്ങളെ അധ്യായനം ചെയ്യുന്നു. കര്‍മ്മ 
ങ്ങള്‍ ചെയ്യുന്നു. പുശ്രന്മാരേയും പശുക്കളേയും ഇച്ഛിക്കുന്നു. 
ഈ ലോകത്തേയും പരലോകത്തേയും ഇച്ഛിക്കുന്നു. ആശ 
ഉപാസിക്കൂ. 

സ യ ആശാം ബ്രഹ്മേത്യുപാസ്തേ ആ 

ശയാ 1സ്യ സവേകാമാഃ സമൃധ്യന്തി; 


അമോഘാ ഹാസ്യാ 27 ശിഷോ ഭവന്തി; 


K 


സയദി പിതരം വാ, മാതനം വാ, 
ഭ്രാതരം വാ, സ്വസാരം വാ 27 ചാര്യം 
വാ, ബ്രാഹ്മണം വാ കിം ചിദ്‌ ഭൃശ 

മിവ പ്രത്യാഹ, ധിക്‌ ത്വാ £ സ്തിത്യയ, 
പൈന മാഹുഃ പിതൃഹാ വൈ ത്വമസി 
മാതൃഹാവൈ ത്വമസി, ശ്രാതൃഹാ വൈ 
ത്വമസി, സ്വസൃഹാ വൈത്യമസ്യാ ചാര്യ 
ഹാവൈ ത്വമസി, ബ്രാഹ്മണ ഹാവൈ 


ത്വമസീതി. 


ഏതെങ്കിലും പുരുഷന്‍ പിതാവിനോടോ, മാതാവിനോടോ, 


യാവദാശായ ഗതം തത്രാസ്യ യഥാ കാമ 
ചാരോ ഭവതി, യ ആശാം സ്രഹ്മേത്യു 
പാസ്തേ, അസ്തി ഭഗവ ആശായ 

ഭൂയ ഇതി ആശായാ വാവ ഭൂയോ 7 സ്തീതി 


തന്മേ ഭഗവാന്‍ ബ്രവീത്വിതി. 


അങ്ങനെ ആരാണോ ആശയെ ബ്രഹ്മമെന്നു വച്ച്‌ ഉപാസി 


ഭൂതാവിനോടോ, സ്വസാവിനോടോ ആചാര്യനോടോ, ബ്രാഹ്മ 
ണനോടോ, അല്പം കടന്ന വിധത്തില്‍ ഉത്തരം പറയുന്നു, 
എങ്കില്‍ ഇവനെ നീ നിന്ദ്യനാണ്‌ എന്നും നീ പിതാവിനെ ഹനി 
ച്ചവനാകുന്നു. നീ മാതാവിനെ ഹനിച്ചവനാകുന്നു. നീ ഭ്രാതാ 
വിനെ ഹനിച്ചവനാകുന്നു. നീ സ്വസാവിനെ ഹനിച്ചവനാകുന്നു. 
നീ ആചാര്യനെ ഹനിച്ചവനാകുന്നു. നീ ബ്രാഹ്മണനെ ഹനിച്ച 
വനാകുന്നു എന്നുതന്നെ പറയുന്നു. 


അഥ യദ്യപ്യേനാനു ല്‍ക്രാന്ത പ്രാണാ 


ക്കുന്നത്‌ അവന്റെ എല്ലാ കാമങ്ങളും ആശയാല്‍ സമൃദ്ധങ്ങ 
ളായിത്തീരുന്നു. ആശയുടെ വിഷയം എത്രയുണ്ടോ അതില്‍ 
ഇവന്‍ സഞ്ചാരസ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. ആശയക്കാള്‍ വലി 
യതെന്തെങ്കിലുമുണ്ടോ എന്ന്‌ ചോദിച്ചു. തീര്‍ച്ചയായുമുണ്ടല്ലോ 
എന്നുത്തരം പറഞ്ഞു. അല്ലയോ ഭഗവാനേ അവയെ എനിക്കു 
ഉപദേശിച്ചുതന്നാലും എന്ന്‌ നാരദന്‍ അപേക്ഷിച്ചു. അങ്ങിനെ 


ഞ്ശുലേന സമാസം വപ്ൃതിഷം ദഹേ, 
ന്നൈ വൈനം ബ്രൂയഃ പിതൃഹാസീതി, 
ന മാതൃഹാ 2 സീതി ന ക്രാതൃഹാ£്‌ 
സീതി, ന സ്വസൃഹാ 2 സീതി, 2 7 ചാര്‍യ്യ, 


ഹാ സീതി, ന ബ്രാഹ്മണ ഹാ 7 സീതി. 


ആകട്ടെ എന്നുത്തരവും പറഞ്ഞു. 


പതിനഞ്ചാം ഖണ്ഡം 


പ്രാണോ വാ ആശായ ഭൂയാന്‍, യഥാ 
വാ അരാ നാ ഭൌ സമര്‍പ്പിതാ, ഏവ 
മസ്മിന്‍ പ്രാണേ സര്‍വം സമര്‍പ്പിദം 
പ്രാണഃ പ്രാണേനയാതി; പ്രാണഃ പ്ര 
ണം ദഭാതി, പ്രാണായദദാതി; പ്രാണോ 
ഹ പിതാ; പ്രാണോ മാതാ, പ്രാണോ 
ഭൂതാ; പ്രാണഃ സ്വസാ പ്രാണ ആ 


ചാര്‍യ്യഃ ്രാണോ ബ്രാഹ്മണഃ 


പ്രാണന്‍ ആശയെക്കാള്‍ കൂടിയതാകുന്നു. ഏതു പ്രകാര 
മാണോ ആരക്കാലുകള്‍ രഥച്രകരത്തിന്റെ കുടത്തില്‍ സമര്‍പ്പി 


ക്കപ്പെട്ടിരിക്കുന്നത്‌, അതുപോലെ ഈ പ്രാണനില്‍ എല്ലാം 


സമര്‍പ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രാണന്‍ പ്രാണനെക്കൊണ്ടു ഗമി 
ക്കുന്നു. പ്രാണന്‍ പ്രാണനെ ദാനം ചെയ്യുന്നു. പ്രാണനു ദാനം 
ചെയ്യുന്നു. പിതാവ്‌ പ്രാണനാകുന്നു. മാതാവ്‌ പ്രാണനാകുന്നു. 


ഭ്രാതാവ്‌ പ്രാണനാകുന്നു. സോദരി പ്രാണനാകുന്നു. ആചാര്യന്‍ 


പ്രാണനാകുന്നു. ബ്രാഹ്മണന്‍ പ്രാണനാകുന്നു. 


പ്രാണന്‍ പോയിരിക്കുന്ന ഇവരെ ശൂലംകൊണ്ട്‌ തോണ്ടി 

കൂട്ടി, അവയവങ്ങളെ വേറെ വേറെയാക്കി ദഹിപ്പിച്ചാലും 

ഇവനെ നീ പിതാവിനെ ഹനിച്ചവനാണന്ന്‌ തീര്‍ച്ചയായും പറ 

യുകയില്ല. നീ മാതാവിനെ കൊന്ന വനാണന്നും പറകയില്ല. നീ 
ഭ്രാതാവിനെ വധിച്ചവനാണന്നും പറകയില്ല. നീ സ്വസാവിനെ 
കൊന്ന വനാണെന്നും പറകയില്ല. നീ ആചാര്യനെ കൊന്നവനാ 
ണെന്നും പറകയില്ല. നീ ബ്രഹ്മണനെ കൊന്നവനാണെന്നും പറ 
കയില്ല. 


പ്രാണോ ഹ്യേ വൈതാനി സർവാണി 

ഭവതി; സ വാ ഏഷ ഏവം പശ്യ 

ന്നേവം മന്വാന ഏവം വിജാനന്ന 

തി വാദീ ഭവതി; തം ചേദ്‌ ബ്രൂയുരതി 

വാദ്യസീ, തൃതിവാദ്യ സ്മീതിബ്രൂയാത്‌; 

നാവ ഹ്നു വീത 

മേല്‍പ്പറഞ്ഞ പിതാവ്‌ മുതലായവരെല്ലാം പ്രാണന്‍ തന്നെ 
യാകുന്നു. അങ്ങനെയുള്ള പ്രാണനെ അറിയുന്നവന്‍ ഇങ്ങനെ 
കണ്ടും മനനം ചെയ്തു നിശ്ചയിച്ചും കടന്നു പറയുന്നവനാ 
യിത്തീരുന്നു. അവനോട്‌ നീ അതിവാദിയാണന്ന്‌ ആരെങ്കിലും 


പറകയാണങ്കില്‍ ഞാന്‍ അതിവാദിയാണ്‌ എന്നു പറയും; മറ 
യ്ക്കുകയില്ല. 


പതിനാറാം ഖണ്ഡം 


ഏഷതു വാ അതിവാദതി യഃ സത്യേനാ 

തി വദതി സോഹം ഭഗവഃ സത്യേനാതി 

വദാനീതി സത്യം ത്വേവ വിജിജ്ഞാ 

സിത വ്യമിതി. സത്യം ഭഗവോ വിജി 

ജ്ഞാസ ഇതി. 

ആരാണോ പരമാര്‍ത്ഥമായ സത്യം അറിയുന്നതുകൊണ്ട്‌ 
അതിവദിക്കുന്നത്‌ അവന്‍ ഇവനാണ്‌. അങ്ങയുടെ അടുക്കല്‍ 
വന്നിരിക്കുന്ന ഞാന്‍ സത്യംകൊണ്ട്‌ അതിവദിക്കുവാന്‍ ഇച്ഛി 
ക്കുന്നു എന്ന്‌ നാരദന്‍ അപേക്ഷിച്ചു. അങ്ങനെയാണങ്കില്‍ 
സത്യം തന്നെ അറിയുവാന്‍ ആഗ്രഹിക്കണം. സനല്‍കുമാരന്‍ 


മറുപടി പറഞ്ഞു. അല്ലയോ ഭഗവാനെ ഞാന്‍ സത്യത്തെ അറി 


യുവാന്‍ ആഗ്രഹിക്കുന്നു എന്നു നാരദന്‍ പറഞ്ഞു. 


പതിനേഴാം ഖണ്ഡം 


യ ദാ വൈ വിജാനാത്യഥ സത്യം വദതി 

നാവിജാനന്‍ സത്യം വദതി. വിജാന 

ന്നേവ സത്യം വദതി വിജ്ഞാനം 

ത്വേവ വിജിജ്ഞാസിത വ്യമിതി. വി 

ജ്ഞാനം ഭഗവോ വിജിജ്ഞാസ ഇതി. 

എപ്പോഴാണോ സത്യത്തേക്കുറിച്ചു വിജ്ഞാനമുള്ളവനായി 
ത്തീരുന്നത്‌, അനന്തരം സത്യത്തെ വദിക്കുന്നു. സത്യത്തെക്കു 
റിച്ചു വിജ്ഞാനമില്ലാത്തവന്‍ സത്യത്തെ വദിക്കയില്ല. വിജ്ഞാ 
നമുള്ളവന്‍ സത്യമേ പറയുകയുള്ളൂ. വിജ്ഞാനം തന്നെ അറി 
യുവാന്‍ ആഗ്രഹിക്കപ്പെ ടേണ്ടതാകുന്നു എന്നു സനല്‍കുമാരന്‍ 


പറഞ്ഞു. അല്ലയോ ഭഗവാനെ വിജ്ഞാനത്തെ അറിയുവാന്‍ 
ഞാന്‍ ആഗ്രഹിക്കുന്നു എന്ന്‌ നാരദന്‍ അറിയിച്ചു. 


പതിനെട്ടാം ഖണ്ഡം 


യദാ വൈ മനുതേ 2ഥ വിജാനാതി; 
നാമത്വാ വിജാനാതി; മത്വൈവ വി 
ജാനാതി മതിസ്ത്വേവ വിജിജ്ഞാസി 
തവ്യേതി. മതിം ഭഗവോ വിജിജ്ഞാസ 


ഇതി. 


എപ്പോഴാണോ മനനം ചെയ്യുന്നത്‌ അതിനുശേഷം വിജ്ഞാ 
നമുള്ളവനായിത്തീരുന്നു. മനനം ചെയ്യാതെ വിജ്ഞാനമുള്ള 
വനായിത്തീരുകയില്ല. മനനം ചെയ്താല്‍ മാത്രമെ വിജ്ഞാന 
മുള്ളവനായിത്തീരുകയുള്ളു. മനനം തന്നെ അറിയുവാന്‍ 
ആഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു. എന്നു സനല്‍കുമാരന്‍ പറ 
ഞ്ഞു. ഭഗവാനെ, മതിയേ ഞാന്‍ അറിയുവാന്‍ ആഗ്രഹിക്കുന്നു 


എന്ന്‌ നാരദന്‍ പറഞ്ഞു. 


K 


പത്തൊന്‍പതാം ഖണ്ഡം 


യദാ വൈ ശ്രദ്ുധാത്ൃഥ മനുതേ, നാശ്രദ്ദ 

ധന്മനുതേ, ശ്രദുധദേവമനുതേ ശ്രദ്ധാ 

ത്വേവ വിജിദ്ഞാസിത വ്യേതി. ശ്രദ്ധാം 

ഭഗവോ വിജിജ്ഞാസ ഇതി. 

എപ്പോഴാണോ ശ്രദ്ധിക്കുന്നത്‌ അപ്പോള്‍ മനനം ചെയ്യുന്നു. 
ശ്രദ്ധിക്കാത്തവന്‍ മനനം ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുവന്‍ മാത്രമേ 
മനനം ചെയ്യുന്നുള്ളൂ. ശ്രദ്ധതന്നെയാണ്‌ അറിയുവാന്‍ ആഗ്ര 
ഹിക്കപ്പെടേണ്ടത്‌ എന്നു സനല്‍കുമാരന്‍ പറഞ്ഞു. അല്ലയോ 


ഭഗവാനെ ഞാന്‍ ശ്രദ്ധയെ അറിയുവാന്‍ ആഗ്രഹിക്കുന്നു എന്ന്‌ 
നാരദന്‍ പറഞ്ഞു. 


ഇരുപതാം ഖണ്ഡം 


യദാ വൈ നിസ്തിഷ്ഠത്യഥ ശ്രദുധാതി നാ 

നിസ്തിഷ്ഠഞ്ഛ്റദ്ദധാതി; നിസ്തിഷ്ഠന്നേവ 

ശ്രദുധാതി; നിഷ്ഠിത്വേവ വിജിജ്ഞാസീ 

ത വ്യേതി നിഷ്ഠാം ഭഗവോ വിജിജ്ഞാസ 

ഇതി. 

എപ്പോഴാണോ നിഷ്ഠയുള്ളവനായിരിക്കുന്നത്‌ അപ്പോള്‍ 
ശ്രദ്ധിക്കുന്നു. നിഷ്ഠയില്ലാത്തവന്‍ ശ്രദ്ധിക്കുന്നില്ല. നിഷ്ഠയു 
ളളവന്‍ മാത്രമെ ശ്രദ്ധയുള്ളവനായിരിക്കുകയുള്ളു. നിഷ്ഠ 
തന്നെ അറിയുവാന്‍ ആഗ്രഹിക്കുന്നു. എന്നു സനല്‍കുമാരന്‍ 


പറഞ്ഞു. അല്ലയോ ഭഗവാനെ ഞാന്‍ നിഷ്ഠയേ അറിയുവാന്‍ 
ആഗ്രഹിക്കുന്നു എന്ന്‌ നാരദന്‍ പറഞ്ഞു. 


ഇരുപത്തൊന്നാം ഖണ്ഡം 


യദാ വൈ കരോത്യഥ നിസ്തിഷ്ഠതി; നാകൃ 

ത്വാ നിസ്തിഷ്ഠതി; കൃത്വൈവ നിസ്തിഷ്ഠതി; 

കൃതിസ്തേ വ വിജിജ്ഞാസിതവ്യേതി. കൃതിം 

ഭഗവോ വിജിജ്ഞാസ ഇതി. 

എപ്പോഴാണോ കൃതിയുള്ളവനായിരിക്കുന്നത്‌ അപ്പോള്‍ 
നിഷ്ഠയുള്ളവനായിത്തീരുന്നു. കൃതിയില്ലാതെ ഇരുന്നാല്‍ 
നിഷ്ഠയുള്ളവനായിരിക്കയില്ല. കൃതിയോടു കൂടിയിരുന്നിട്ടു 
തന്നെ നിഷ്ടയുള്ളവനായിരിക്കുന്നു. കൃതി തന്നെ അറിയപ്പെ 
ടേണ്ടതാണ്‌ എന്നു സനല്‍കുമാരന്‍ പറഞ്ഞു. ഭഗവാനെ 
കൃതിയെ ഞാന്‍ അറിയുവാന്‍ ആഗ്രഹിക്കുന്നു എന്നു നാര 
ദന്‍ അറിയിച്ചു. 


ഇരുപത്തി രണ്ടാം ഖണ്ഡം 


യദാ വൈ സുഖം ലഭതേ ഥകരോതി; 


നാ സുഖം ലബ്ധ്വാ കരോതി, സുഖമേവ 


ലബ്ധ്വാ കരോതി സുഖം ത്വേവ വിജി 

ജ്ഞാസി തവ്യമിതി. സുഖം ഭഗവോ വിജി 

ജ്ഞാസ ഇതി. 

എപ്പോഴാണോ സുഖം ലഭിക്കുന്നത്‌ അപ്പോള്‍ കൃതിയുള്ള 
വനായിത്തീരുന്നു. സുഖം ലഭിക്കാതെ കൃതിയുള്ളവനായിരി 
ക്കുകയില്ല. സുഖം ലഭിച്ചാല്‍ മാത്രമെ കൃതിയുള്ളവനായിരി 
ക്കുകയുള്ളു. സുഖം അറിയുവാന്‍ ആഗ്രഹിക്കപ്പെടണം. 


എന്നു സനല്‍കുമാരന്‍ പറഞ്ഞു. ഭഗവാനേ സുഖത്തെ അറി 
യുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു നാരദന്‍ പറഞ്ഞു. 


ഇരുപത്തിമൂന്നാം ഖണ്ഡം 


യോ വൈ ഭൂമാ തത്‌ സുഖം; നല്പേ 

സുഖമസ്തി; ഭൂ മൈവ സുഖം; ഭൂമാത്വേ 

വ വിജിജ്ഞാസിതവ്യ ഇതി; ഭൂമാനം 

ഭഗവോ വിജിജ്ഞാസ ഇതി. 

ഏതാണോ മഹത്തു അതാണ്‌ സുഖം. അല്പത്തില്‍ സുഖ 
മില്ല. സുഖം ഭൂമാവുതന്നെയാണ്‌ ഭൂമാവുതന്നെ അറിയുവാന്‍ 
ആഗ്രഹിക്കണം എന്നു സനല്‍കുമാരന്‍ പറഞ്ഞു. അല്ലയോ 


ഭഗവാനെ ഭൂമാവിനെ അറിയുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു 
എന്ന്‌ നാരദന്‍ അപേക്ഷിച്ചു. 


ഇരുപത്തിനാലാം ഖണ്ഡം 


യത്ര നാനുത്‌ പശ്യതി, നാന്യച്ഛ്യണോതി; 

നാന്യ ദ്വിജാനാതി സഭൂമാ, അഥ യത്രാന്യൽ 

പശ്യത്യന്യച്്ണോ ത്യന്യദ്വി ജാനാതി, തദ 

ല്പം. യോ വൈ ഭൂമാ തദമൃതം അഥയദല്പം 

തന്മര്‍ത്ത്യം സ ഭഗവഃ കസ്മിന്‍ പ്രതിഷ്ഠിത 

ഇതി. സ്വേമഹിമ്നി; യദി വാന മഹിമ്നീതി. 

ഏതൊരു തത്വത്തിലാണോ മറ്റൊന്നിനെ കാണാത്തത്‌, മറ്റൊ 
ന്നിനെ കേള്‍ക്കാത്തത്‌ മറ്റൊന്നിനെ അറിയാത്തത്‌ അത്‌ ഭൂമാ 
വാകുന്നു. ഏതൊന്നിലാണോ മറ്റൊന്നിനെ കാണുന്നത്‌, മറ്റൊ 
ന്നിനെ കേള്‍ക്കുന്നത്‌ മറ്റൊന്നിനെ അറിയുന്നത്‌ അത്‌ അല്പ 
മാകുന്നു. ഏതാണോ ഭൂമാവ്‌ അത്‌ അമൃതമാകുന്നു. ഏതാണോ 
അല്പമായിട്ടുളളത്‌ അത്‌ മര്‍ത്ത്യമാകുന്നു. ഭഗവാനെ ഈ 
ഭൂമാവ്‌ എന്തിലാണ്‌ പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌? എന്നു നാര 
ദന്‍ ചോദിച്ചു. സ്വന്തമായ മഹിമാവില്‍ പ്രതിഷ്ഠിതമായിരിക്കു 
ന്നു. അല്ലങ്കില്‍ മഹിമാവിലും പ്രതിഷ്ഠിതമല്ല. 

ഗോ അശ്വമിഹ മഹി മേത്യാ ചക്ഷതേ 

ഹസ്തിഹിരണ്യം ദാസ ഭാര്യം ക്ഷ്രേതാ ണ്യാ 

യതനാനീതി. നാഹ മേവം ബ്രവീമി; ബ്ര 

വീമീതിഹോ വാചാന്യോ ഹൃന്യസ്മിന്‍ 


പ്രതിഷ്ഠിത ഇനി. 


ഗോക്കളേയും അശ്വങ്ങളേയും ഗജങ്ങളേയും സ്വര്‍ണ്ണ 
ത്തേയും ദാസന്മാരേയും ഭാര്യമാരേയും വയലുകളേയും വീടു 
കളേയും ഇങ്ങനെയുള്ളവ ഈ ലോകത്തില്‍ മഹിമാവെന്ന്‌ 
പറയുന്നു. മറ്റൊന്നാണല്ലോ മറ്റൊന്നില്‍ പ്രതിഷ്ഠിതമായിരിക്കു 
ന്നത്‌ എന്നുള്ളതുകൊണ്ട്‌ ഞാന്‍ ഇങ്ങിനെ പറയുന്നില്ല. 
എന്നാല്‍ ഇപ്രകാരം പറയുന്നു എന്ന്‌ സനല്‍കുമാരന്‍ പറഞ്ഞു. 


ഇരുപത്തഞ്ചാം ഖണ്ഡം 

സ ഏവാധസ്താത്‌, സ ഉപരിഷ്ടാത്‌, സ പ 

ശ്ചാത്‌, സ പുരസ്താത്‌, സ ദക്ഷിണതഃ 

സ ഉത്തരതഃ സ ഏവേദം സര്‍വമിതി, 

അഥാതോ £ഹംകാര ദേശ ഏവ - ഹ 

മേവാ അധസ്താദഹ മുപരിഷ്ടാ ദഹം 

പശ്ചാദഹം പുരസ്താദഹം ദക്ഷീണ തേഠ്‌: 

ഹമുത്തരതോ £ഹമേ വേദം സര്‍വമിതി. 

താഴെ ആ ഭൂമാവുതന്നെയാണ്‌. മുകളിലും പടിഞ്ഞാറും 
കിഴക്കും വടക്കും ഭൂമാവുതന്നെയാണ്‌. ജഗത്തെല്ലാം അതുത 
ന്നെയാകുന്നു. ഇനി അഹം കാരാദേശം പറയപ്പെടുന്നു. അധോ 
ഭാഗത്തില്‍ തന്നെയാണ്‌. പടിഞ്ഞാറു ഞാന്‍ തന്നെയാണ്‌ 
കിഴക്കു ഞാന്‍ തന്നെയാണ്‌. തെക്കും കിഴക്കും ഞാന്‍ തന്നെ 
യാണ്‌. ഈ ജഗത്തെല്ലാം ഞാന്‍ തന്നെയാണ്‌. 

അഥാത ആത്മാദേശ ഏവാ 27 ത്മൈവാ 

ധസ്താ, ദാത്മോ പരിഷ്ടാ, ദാത്മാ പശ്ചാ, 

ദാത്മാപുരസ്താ, ദാത്മാദക്ഷിണത, ആ 

ത്മോത്തരത ആത്തമൈവേദം സര്‍വമിതി 

സവാ ഏഷ ഏവം പശ്യന്നേവം മന്വാന 

ഏവം വിജാനന്നാത്മ രതിരാത്മ്രകീഡ 

ആത്മ മിഥുന ആത്മാനന്ദഃ സ സ്വരാഡ്‌ 

ഭവതി. തസ്യ സർവേഷു ലോകേഷു കാമചാരോ 

ഭവതി അഥയേ £നൃഥാ 2 തോ വിദുരന്യ രാജാ 

നസ്തേ ക്ഷയ്യ ലോകാ ഭവന്തി തേഷാം 

സർവേഷു ലോകേഷ്വ കാമചാരോ ഭവതി. 

അനന്തരം ആത്മാദേശം പറയുന്നു. അധോഭാഗത്തില്‍ 
ആത്മാവുതന്നെയാണ്‌. ഉപരിഭാഗത്തില്‍ ആത്മാവു തന്നെയാ 
ണ്‌. പശ്ചാത്‌ ഭാഗത്ത്‌ ആത്മാവുതന്നെയാണ്‌. പുരോ ഭാഗ 
ത്തിലും ആത്മാവു തന്നെയാണ്‌. ദക്ഷിണ, വാമഭാഗങ്ങളിലും 
ആത്മാവുതന്നെയാണ്‌. ഇപ്രകാരം അറിയുന്നവന്‍ ആത്മാ 
വില്‍ത്തന്നെ രമിക്കുന്നവനായും ആത്മാവില്‍ത്തന്നെ ക്രീഡി 
ക്കുന്നവനായും, ആത്മാവുകൊണ്ടു തന്നെ ദവന്്വസുഖം അനു 
ഭവിക്കുന്നവനായും, ആത്മാവിനെക്കൊണ്ടു തന്നെ ആന്ദിക്കുന്ന 
വനായും ഇരിക്കുന്നു. അവന്‍ സ്വരാട്ടായിത്തീരുന്നു. അവന്‌ 


എല്ലാ ലോകങ്ങളിലും കാമചാരം സിദ്ധിക്കുന്നു. ആരാണോ 
ഇതിനു വിപരീതമായി അറിയുന്നത്‌, അവന്‍ വേറെ സ്വാമിയു 


2? 


ള്ളവരായും ക്ഷയമുള്ള ലോകങ്ങളോടു കൂടിയവരായും തീരു 
ന്നു. അവര്‍ക്ക്‌ എല്ലാ ലോകങ്ങളിലും കാമചാരമില്ലായ്കയും 
വന്നു കൂടുന്നു. 


ഇരുപത്താറാം ഖണ്ഡം 


തസ്യ ഹ വാ ഏതസ്യൈവം പശ്യത 

ഏവം മന്വാന സ്യൈവം വിജാനതാ 

ആത്മതഃ പ്രാണ, ആത്മത, ആശാ 7 

ത്മതഃ സ്മര, ആത്മത ആകാശം, ആ 

ത്മാതസ്തേജ, ആത്മത ആപ ആത്മത 

ആവിര്‍ഭാവതിരോ ഭാവാ, വാത്മതോ 1ന്ന 

മാത്മതോ ബല, മാത്മതോ വിജ്ഞാന, 

മാത്മതോ ധ്യാന മാത്മതശ്ചിത്ത മാത്മതഃ 

സങ്കല്പ ആത്മതോ മന ആത്മതോ 

വാഗാത്മതോ നാമ 27 ത്മതോ മന്ത്രാ ആ 

ത്മനഃ കര്‍മ്മാണ്യാത്മത ഏവേദം സര്‍മിതി. 

ഇങ്ങനെ കാണുന്നവനും ഇങ്ങനെ മനനം ചെയ്യുന്നവനും 
ഇങ്ങനെ അറിയുന്നവനുമായ ആ വിദ്വാന്‍ പ്രാണന്‍ ആത്മാ 
വില്‍ നിന്നാകുന്നു. ആശ ആത്മാവില്‍ നിന്നാകുന്നു. സ്മൃതി 
ആത്മാവില്‍ നിന്നാകുന്നു. ആകാശം ആത്മാവില്‍ നിന്നാകു 
ന്നു. തേജസ്സ്‌ ആത്മാവില്‍ നിന്നാകുന്നു. അപ്പുകള്‍ ആത്മാവില്‍ 
നിന്നാകുന്നു. ഉല്‍പ്പത്തിയും പ്രളയവും ആത്മാവില്‍ നിന്നാ 
കുന്നു. അന്നം ആത്മാവില്‍ നിന്നാകുന്നു. ബലം ആത്മാവില്‍ 
നിന്നാകുന്നു. വിജ്ഞാനം ആത്മാവില്‍ നിന്നാകുന്നു. ധ്യാനം 
ആത്മാവില്‍നിന്നാകുന്നു. ചിത്തം ആത്മാവില്‍ നിന്നാകുന്നു. 
സങ്കല്പം ആത്മാവില്‍ നിന്നാകുന്നു. വാക്ക്‌ ആത്മാവില്‍ നിന്നാ 
കുന്നു. നാമം ആത്മാവില്‍ നിന്നാകുന്നു. മന്ത്രങ്ങള്‍ ആത്മാ 
വില്‍ നിന്നാകുന്നു. കര്‍മ്മങ്ങള്‍ അത്മാവില്‍ നിന്നാകുന്നു. ഈ 
ജഗത്തെല്ലാം ആത്മാവില്‍ നിന്നാകുന്നു. 

തദേഷ ശ്ലോക ന പശ്യോ മൃത്യും പശ്യതി 

നരോഗം, നോ ത ദുഃ ഖതാം, സര്‍വം ഹ 

പശ്യഃ പശ്യതി സര്‍വം പ്രാപ്നോതി സര്‍വശ 

ഇതി. സ ഏകധൈവ ഭവതി, ത്രിധാ ഭ 

വതി പഞ്ചധാ സപ്തധാ നവധാ ചൈവ 

പുന ശ്ചൈകാദശഃ സ്മൃതഃ ശതം ച 

ദശ ചൈകശ്ച സഹസ്രാണിച വിംശതിഃ 

ആഹാരം ശുദ്ധ സത്വശുദ്ധിഃ സത്വശുദ്ധ 

ഗ്രുവാ സ്മൃതിഃ സ്മൃതി ലമ്ഭേ സര്‍വഗ്ര 

ന്ഥീനാം വിപ്രമോക്ഷസ്തസ്മൈ മൃദിതക 

ഷായായ തമസസ്പാരം ദര്‍ശയതി ഭഗവാന്‍ 

സനല്‍കുമാരസ്തം സ്കന്ദ ഇത്യാ ചക്ഷതേ, 


തംസ്കന്ദ ഇത്യാചക്ഷതേ. 


ആ അര്‍ത്ഥത്തില്‍ ഈ മന്ത്രം ഉണ്ട്‌. മി 
കാണുന്നവന്‍ മരണത്തെ കാണുന്നില്ല. രോഗത്തേ കാണുന്നി 
ല്ല. ദുഃഖ ഭാവത്തേ കാണുന്നില്ല. യഥാര്‍ത്ഥ ദര്‍സി സര്‍വ 
ത്തേയും കാണുന്നു. എല്ലാ പ്രകാരത്തിലും സര്‍വത്തെ പ്രാപി 
ക്കുന്നു. ആ വിദ്വാന്‍ ഒരു വിധത്തില്‍ ഇരിക്കുന്നു. മൂന്നു പ്രകാ 
രത്തിലും അഞ്ചു പ്രകാരത്തിലും, ആയിത്തീരുന്നു. ഏഴു പ്രകാ 
രത്തിലും, ഒന്‍പതു വിധത്തിലും പിന്നപ്പതിനൊന്നായിട്ടും നൂറ്റി 
പ്പലതിനൊന്നായിട്ടും ആയിരത്തിരൂപതായിട്ടും, ഭവിക്കുന്നു. വിഷ 
യാനുഭവരൂപമായ വിജ്ഞാനത്തിനു ശുദ്ധിയുണ്ടാകുമ്പോള്‍ 
അന്തഃകരണശുദ്ധി ഉണ്ടാകുന്നു. സത്വ ശുദ്ധിയുണ്ടാകുമ്പോള്‍ 
അവിച്ഛിന്നയായ സ്മൃതി ഉണ്ടാകുന്നു. സ്മൃതിയെലഭിച്ചാല്‍ 
എല്ലാ ഹൃദയഗ്രന്ഥികളുടേയും വിനാശം ഉണ്ടാകുന്നു. രാഗ 
ദ്വേഷാദി രൂപമായ കറ കഴുകിക്കളഞ്ഞിട്ടുള്ള ആനാരദന്ന്‌ ഭവാ 
നായ സനല്‍കുമാരന്‍ അവിദ്യാരുപമായ തപസ്സിന്നിപ്പുറമുള്ള 
പരമാര്‍ത്ഥതത്വത്തെ കാണിച്ചുകൊടുത്തു. അദ്ദേഹത്തെ (സ 
നല്‍കുമാരനെ) സ്കന്ദന്‍ എന്നു പറയുന്നു. 


എട്ടാം അദ്ധ്യായം 
ഒന്നാം ഖണ്ഡം 


ദിക്ക്‌ ദേശം കാലം മുതലായവയുടെ ഭേദങ്ങളൊന്നുമില്ലാ 
ത്തതും സര്‍വജഗദാത്മകവും ഏകവും അദ്വിതീയവുമായ 
ആതാമാവാണ്‌ ബ്രഹ്മമെന്ന്‌ മുന്‍പില്‍ പറഞ്ഞു കഴിഞ്ഞു. 
എങ്കിലും വിജ്ഞാനികളല്ലാത്തവര്‍ക്ക്‌ ബ്രഹ്മത്തെ അറിയുന്ന 
തിനായി ഹൃദയപുണ്ഡരീകത്തെ ഉപേദശിക്കേണ്ടതാവശ്യ മാണ്‌. 
ബ്രഹ്മവിത്തുകള്‍ക്ക്‌ സ്ത്രീകള്‍ ആദിയായ വിഷയങ്ങളില്‍ 
നിന്ന്‌ തനിയെ നിവൃത്തി ഉണ്ടാകുമെങ്കിലും സാധാരണക്കാര്‍ക്ക്‌ 
വിഷയതൃഷ്മയില്‍ നിന്നുള്ള മോചനം എളുപ്പമല്ല. അതിന്‌ 
ബ്രഹ്മചര്യം തുടങ്ങിയ സാധനവിശേഷങ്ങള്‍ കൂടിയേ തീരൂ. 
ദിക്ക്‌ ദേശ, ഗുണം, ഗതി, ഫലം മുതലായവയുടെ ഭേദമില്ലാ 
ത്തതും പരമാര്‍ത്ഥസത്തും, അദ്വയവുമായ ബ്രഹ്മ മന്ദബുദ്ധി 
കള്‍ക്ക്‌ അസത്തെന്നപോലെ തോന്നുകയുള്ളു. ആദ്യം അവര്‍ 
നേര്‍വഴിക്കുവരട്ടെ, പിന്നെ സാവധാനം അവര്‍ക്ക്‌ പരമാര്‍ത്ഥ 
സത്തിനേയും ഗ്രഹിപ്പിച്ചു കൊടുക്കാം എന്നു ശ്രുതി വിചാരി 
ക്കുന്നു. 

ഹരിഃ ഓം അഥ യദിദമസ്മില്‍ ബ്രഹ്മപുരേ 

ദഹരം പുണ്ഡരീകം വേശ്മ ദഹരോ (സ്മി 

ന്നന്തരം കാശ - സ്തസ്മിന്‍ യദന്ത സ്തദന്വേഷ്ഠ 

വ്യം, തദ്വാവവിജിജ്ഞാസിത വ്യമിതി. 

ഈ ശരീരത്തില്‍ ചെറുതായ ഈ ഹൃദയപുണ്ഡരീകമാ 
കുന്ന ഗൃഹം ഏതോ ഈ ഗൃഹത്തിന്റെ ഉള്ളില്‍ ചെറുതായ 
ആകാശം ഉണ്ട്‌. അതിനുള്ളില്‍ ഏതാണോ ഉളളത്‌ അത്‌ അന്വേ 
ഷിക്കപ്പെടേണ്ടതാകുന്നു. അത്‌ അറിയപ്പെടേണ്ടതാകുന്നു. 

തം ചേദ്‌ ബ്രൂയുര്‍യ്യദി ദമസ്മിന്‍ ബ്രഹ്മ 

പുരേ ദഹരം പുണ്ഡരീകം വേശ്മ 


ദഹരോ സ്മിന്നന്തരാകാശഃ കിം തദത്ര 


1 


വിദ്യതേ യദന്വേഷ്ട വ്യം യദ്വാവ വിജി 

ജ്ഞാസിത വ്യമിതി; സ ബ്രൂയാത്‌ 

ഈ ബ്രഹ്മപുരത്തില്‍ ചെറുതായ പുണ്ദരീകമാകുന്ന 
ഗൃഹം ഏതോ, ഇതിന്റെ ഉള്ളില്‍ ഉള്ള ആകാശം അതിലും 
ചെറുതാകുന്നു. ഇതില്‍ ഏതാണോ അന്വേഷിക്കപ്പെടേണ്ടത്‌, 
ഏതാണോ അറിയപ്പെടേണ്ടത്‌ അങ്ങിനെയുള്ള എന്താണ്‌ 
ഉള്ളത്‌? ആചാര്യനോട്‌ ശിഷ്യന്മാര്‍ ചോദിക്കയാണങ്കില്‍ അവന്‍ 
പറയണം. 

യാവാന്‍ വാ അയമാകാശ സ്താവാനേ 

ഷോന്തര്‍ ഹൃദയ ആകാശഃ ഉഭേ 

അസ്മിന്‍ ദ്യോവാ പൃഥിവീ അന്തരേവ 

സമാഹിതേ, ഉഭാവഗ്നിശ്ച വായുശ്ച “സൂ 

ര്‍യ്യാചന്ദ്രമസാവു ദന്‌ വിദ്യൂന്നക്ഷ്രതാണി, 


യച്ചാസ്യേഹാസ്തിയച്ചനാസ്തി സര്‍വം തദ 
സ്മിന്‍ സമാഹിത മിതി. 


ഈ ഭാതികാകാശം എത്രത്തോളമുളളതാണോ ഈ ഹൃദ 
യത്തിലുള്ള ആകാശം അത്രത്തോളമുള്ളതാണ്‌. ദ്യാവാ പൃഥി 
വികൾ രണ്ടും ഇതിനുള്ളില്‍ത്തന്നെ സ്ഥിതിചെയ്യുന്നു. 
അഗ്നിയും വായുവും എന്ന രണ്ടും, സൂര്യചന്ദ്രന്മാര്‍ രണ്ടും 
വിദ്യുത്തും നക്ഷത്രങ്ങളും ഈ ദേഹിക്ക്‌ ഈ ലോകത്തില്‍ 
ഉണ്ടോ അതു ഏത്‌ ഇല്ലയോ അതു എല്ലാം ഈ ഹൃദയാകാശ 
ത്തില്‍ സ്ഥിതിചെയ്യുന്നു. 

തം ചേദ ബ്രൂയു, രസ്മിം ശ്ചേദ്‌ ബ്രഹ്മപു 

രേ സര്‍വം സമാഹിതം, സർവാണി ച 

ഭൂതാനി, സര്‍വേ ചകാമാ, യദൈതജ്ജ 

രാ  വാപ്നോതി പ്രധ്വംസതേ വാ, കിം 

താതോ 1 തിശിഷ്യത ഇതി. സപ്രുയാത്‌ 

ഈ ബ്രഹ്മപുരത്തില്‍ എല്ലാ ഭൂതങ്ങളും എല്ലാ കാമങ്ങളും 
സര്‍വവും സമാഹിതമായിരിക്കുന്നു. എങ്കില്‍ എപ്പോള്‍ 
ഇതിനെ ജര പ്രാപിക്കയോ അതു നശിക്കയോ ചെയ്യുന്നുവോ 
അപ്പോള്‍ അതില്‍ നിന്ന്‌ അന്യമമായി എന്ത്‌ അധികമായി 
ശേഷിക്കും? അചാര്യനോട്‌ ചോദിക്കയാണങ്കില്‍ അവന്‍ പറ 


യമം. 


എങ്ങിനെ എന്നാൽ -- 


നാസ്യ ജരയൈതജ്ജീര്‍യ്യതി; നവധേ 
നാസ്യ ഹന്യതേ; ഏതത്‌ സത്യം ബ്ര 
ഹ്മപുര, മസ്മിന്‍ കാമാഃ സമാഹിതാഃ, 
ഏഷ ആത്മാ f പഹത പാപ്മ വിജ 

രോ വിമൃത്യൂര്‍വിശോകോ വിജിഘത്തവേല്‌ 
പിപാസഃ സത്യകാമഃ സത്യസങ്കല്പഃ യഥാ 
ഹ്യേവേഹ പ്രജാ അന്വോവിശന്തി, യം 
യമന്തമഭി കാമാ ഭവന്തി യം ജനപദം 


യം ക്ഷ്രേത ഭാഗം നമേവോ പ ജീവന്തി 


ഈ ശരീരത്തിന്റെ ജരകൊണ്ട്‌ ഈ അന്തരാകാശമെന്നു 
പറയുന്ന ബ്രഹ്മം ജരയെ പ്രാപിക്കയില്ല. ഈ ശരീരത്തിന്റെ 
വധത്താല്‍ ഹനിക്കപ്പെടുകയില്ല. സത്യമായ ബ്രഹ്മപുരം ഇതാ 
ണ്‌. ഇതില്‍ എല്ലാ കാമങ്ങളും സ്ഥിതിചെയ്യുന്നു. ഇത്‌ ആത്മാ 
വാകുന്നു. ധര്‍മ്മാദര്‍മ്മരൂപമായ പാപം ഇല്ലാതാക്കുന്നു. ജര 
യില്ലാത്തതും, മൃത്യുവില്ലാത്തതും, ശോകമില്ലാത്തതും, വിശ 
പ്പില്ലാത്തതതും, ദാഹമില്ലാത്തതും സഫലങ്ങളായ കാമങ്ങളോ 
ടുകൂടിയതും സത്യങ്ങളായ സത്യങ്ങളായ സങ്കല്പങ്ങളോടു 
കൂടിയതും ആകുന്നു. ഏതു പ്രകാരം ഈ ലോകത്തില്‍ പ്രജ 
കള്‍ തങ്ങളുടെ സ്വാമികളുടെ അനുശാസനം അനുസരിച്ച്‌ 
അനുവര്‍ത്തിക്കുന്നു. ഏതേതു ദേശത്തേയും ഏതു ജനപദ 
ത്തേയും ഏതു ക്ഷേര്രഭാഗത്തേയും ആഗ്രഹിക്കുന്നവരായി 
രിക്കുന്നുവോ അതാതിനെത്തന്നെ ഉപജീവിക്കുന്നു. 


തദ്യഥേ ഹ കര്‍മ്മ ജിതോ ലോകഃ ക്ഷീ 

യത ഏവമേവാമുത്രപുണ്യ ജീതോ 

ലോകഃ ക്ഷീയതേ തദ്യ ഇഹാ [ /ത്മാ 

നമനനുവിദ്യ (വജന്ത്യേ താം ശ്ചസത്യാന്‍ 

കാമാം സ്തേഷാം സർവേഷു ലോകേഷ്വ 

കാമാചാരോ ഭവതി; അഥ യ ഇഹാ [f{ത്മാ 

ന മനുവിദ്യ വ്രജന്ത്യേതാം ശ്ചകാമാം സ്തേ 

ഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി. 

ഏതൊരു പ്രകാരത്തില്‍ ഈ ലോകത്തില്‍ സേവാദികര്‍മ്മ 
ത്താല്‍ സമ്പാദിക്കപ്പെടുന്ന ലോകം ക്ഷയിക്കുന്നു. ഇപ്രകാരം 
തന്നെ പരലോകത്തില്‍ പുണ്യത്താല്‍ സമ്പാദിക്കപ്പെടുന്ന 
ലോകം ക്ഷയിക്കുന്നു. അതിനാല്‍ ആരാണോ ഈ ലോക 
ത്തില്‍ ആത്മാവിനേയും എല്ലാ കാമങ്ങളേയും അറിയാതെ 
ശരീരം വിട്ടുപോവുന്നത്‌ അവര്‍ക്ക്‌ എല്ലാ ലോകങ്ങളിലും 
അസ്വാതന്ത്ര്യം ഉണ്ടാവുന്നു. എന്നാല്‍ ആരാണോ ഈ ലോക 
ത്തില്‍ ആത്മാവിനെ അറിഞ്ഞിട്ട്‌ ശരീരം വിട്ടുപോവുന്നത്‌ 


അവര്‍ക്ക്‌ എല്ലാ ലോകങ്ങളിലും സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. 


രണ്ടാം ഖണ്ഡം 


സ യദി പിതൃ ലോകകാമോ ഭവതി 

സങ്കല്പാദേവാസ്യ പിതരഃ സമുത്തിഷ്ഠ 

ന്തി തേന പിതൃലോകേന സമ്പന്നോ മഹീയതേ. 

ആത്മാവിനെ അറിയുന്നവന്‍ പിതൃലോകത്തെ ആഗ്രഹിക്കു 
ന്നവനായി ഭവിക്കുന്നു എങ്കില്‍ ഇവന്റെ സങ്കല്പ 
ത്താല്‍ത്തന്നെ പിതാക്കള്‍ അവനോട്‌ സംബന്ധിക്കുന്നവരായി 
ത്തീരുന്നു. ആ പിതൃലോകത്താല്‍ സമൃദ്ധനായിട്ട്‌ മഹാത്മ്യം 
അനുഭവിക്കുന്നു. 

അഥ യദി മാതൃലോക കാമോ ഭവതി 

സങ്കല്പാ ദേവാസ്യ മാതരഃ സമുത്തിഷ്ഠന്തി, 


തേത മാതൃലോകേന സമ്പന്നോ മഹീയതേ 


_ 


പിന്നെ മാതൃലോകകാമനായിരിക്കുന്നു എങ്കില്‍ ഇവന്റെ 
സങ്കല്പത്താല്‍ത്തന്നെ മാതാക്കള്‍ സമുത്ഥാനം ചെയ്യുന്നു. ആ 
മാതൃലോകത്താല്‍ സമൃദ്ധനായിട്ട്‌ മാഹാത്മ്യം പ്രാപിക്കുന്നു. 

അഥ യദി ഭ്രാത്ൃലോക കാമോ ഭവതി, 

സങ്കല്പാദേവാസ്യ ഭ്രാതരഃ സമുത്തിഷ്ഠ 

ന്തി; തേന ഭ്രാതൃ ലോകേന സമ്പന്നോ 

മഹീയതേ. 

ഭ്രാതൃലോകത്തെ കാമിക്കുന്നവനാണങ്കില്‍ ഇവന്റെ സങ്ക 
ല്പത്താല്‍ത്തന്നെ ക്രാതാക്കള്‍ സമുത്ഥാനം ചെയ്യുന്നു. ആ 
ഭൃതൃലോകത്താല്‍ സമ്പന്നനായിട്ട്‌ അവന്‍ മാഹാത്മ്യത്തെ 
അനുഭവിക്കുന്നു. 

അഥ യദി സ്വസൃലോക കാമോ ഭവതി, 

സങ്കല്പാ ദേവാസ്യ സ്വസാരഃ സമുത്തി 

ഷ്ഠന്തി, തേന സ്വസൃലോകേന 


സമ്പന്നോ മഹീയതേ. 


സഹോദരികളുടെ ലോകത്തെ ആഗ്രഹികക്കുന്നവനായിരി 
ക്കുന്നു എങ്കില്‍, ഇവന്റെ സങ്കല്പത്താല്‍ത്തന്നെ സ്വാസാക്കള്‍ 
അവനോടു സംബന്ധിക്കുന്നു. ആ സ്വസ്യലോകത്താല്‍ സമൃ 
ദ്ധനായിട്ട്‌ അവന്‍ മാഹാത്മ്യം അനുഭവിക്കുന്നു. 

അഥ യദി സഖിലോക കാമോ ഭവതി 

സങ്കല്പാ ദേവസ്യ സഖാ യഃ സമുത്തി 

ഷ്ഠന്തി; തേന സഖി ലോകേന 

സമ്പന്നോ മഹീയതേ 


സഖി ലോകത്തെ ആഗ്രഹിക്കുന്നവനായിരുന്നാല്‍ ഇവന്റെ 
സങ്കല്പത്താല്‍ത്തന്നെ, സഖാക്കള്‍ അവനോടു സംബന്ധിക്കു 
ന്നു. ആ സഖിലോകത്താല്‍ സമൃദ്ധനായിട്ട്‌ മാഹാത്മ്യം അനു 
ഭവിക്കുന്നു. 

അഥ യദി ഗന്ധമാല്യലോക കാമോ 

ഭവതി സങ്കല്പാ ദേവാസ്യ ഗന്ധ 

മാല്യേ സമുത്തിഷ്ഠതഃ തേന ഗന്ധ 

മാല്യ ലോകേന സമ്പന്നോ മഹീയതേ 

ഗന്ധമാല്യലോകത്തെ ആഗ്രഹിക്കുന്നവനാണെങ്കില്‍ 
ഇവന്റെ സങ്കല്പത്താല്‍ത്തേന്നെ ഗന്ധമാല്യങ്ങള്‍ സമുത്ഥാനം 
ചെയ്യുന്നു. ആ ഗന്ധമാല്യലോകത്താല്‍ സമൃദ്ധനായിട്ട്‌ 
മാഹാത്മ്യം അനുഭവിക്കുന്നു. 

അഥധ യദ്യന്ന പാന ലോക കാമോ ഭവതി, 

സങ്കല്പാ ദേവാസ്യാന്ന പാനേ സമുത്തിഷ്ഠതഃ 

തേനാന്നപാന ലോകേന സമ്പന്നോ മഹീയതേ 

അന്നപാന ലോകത്തെ കാമിക്കുന്നവനാണെങ്കില്‍ അവന്റെ 
സങ്കല്പത്താല്‍ത്തന്നെ അന്നപാനങ്ങള്‍ സമുദ്ധാനം ചെയ്യുന്നു. 


ആ അന്നപാന ലോകത്താല്‍ സമൃദ്ധനായിട്ട്‌ മാഹാത്മ്യം അനു 
ഭവിക്കുന്നു. 


K 


അഥ യദീഗീത വാദിത ലോകകാ 

മോ ഭവതി, സങ്കല്പാദേവസ്യ ഗീത 

വാദിതേ സമുത്തിഷ്ഠതഃ തേന ഗീത 

വാദിതലോകേന സമ്പന്നോ മഹീയതേ 

ഗീത വാദിതങ്ങളുടെ ലോകങ്ങളെ ആഗ്രഹിക്കുന്നവനാണ 
ങ്കില്‍ ഇവന്റെ സങ്കല്പത്താല്‍ത്തന്നെ ഗീതവാദിതങ്ങള്‍ അവ 
നോടു സംബന്ധിക്കുന്നു. ആ ഗീതവാദിത ലോകത്താല്‍ സമ്പ 
ന്നനായിട്ട്‌ മഹാത്മ്യം അനുഭവിക്കുന്നു. 

അഥ യദി സ്ത്രീലോക കാമോ ഭവതി 

സങ്കല്പാ ദേവസ്യ സ്ത്രീയഃ സമുത്തിഷ്ഠ 

ന്തി; തേന സ്ത്രീലോകേന സമ്പന്നോ മഹീയതേ 

സ്ത്രീലോകത്തെ ആഗ്രഹിക്കുന്നവനായിരുന്നാല്‍, ഇവന്റെ 
സങ്കല്പത്താല്‍ത്തന്നെ, സ്ത്രീകള്‍ സമുത്ഥാനം ചെയ്യുന്നു. ആ 
സ്ത്രീലോകത്താല്‍ സമൃദ്ധനായിട്ട്‌ മഹാത്മ്യം അനുഭവിക്കുന്നു. 

യം യമന്തമഭികാമോ ഭവതി, യം 

കാമം കാമയതേ സോ?സ്യ സങ്കല്പാ 

ദേവ സമുത്തിഷ്ഠതി; തേന സമ്പന്നോ മഹീയതേ 

ഏതേതു ദേശം ആഗ്രഹിക്കുന്നവനായിരിക്കുന്നുവോ, ഏതു 
കാമത്തെ കാമിക്കുന്നുവോ, അത്‌ ഇവന്റെ സങ്കല്പ 


ത്താല്‍ത്തന്നെ അവനോടു സംബന്ധിക്കുന്നു. അതിനാല്‍ 
സമൃദ്ധനായിട്ട്‌ മഹാത്മ്യം അനുഭവിക്കുന്നു. 


മൂന്നാം ഖണ്ഡം 


ത ഇമേ സത്യാഃ കാമാ അനൃതാപിധാനാഃ 


തേഷാം സത്യാ നാം സതാമനൃതമപിധാനം; 
യോ ഹ്യസ്യേതഃ പ്രൈതി ന തമിഹ 

ദര്‍ശനായ ലഭതേ 

അങ്ങിനെയുള്ള ഈ സത്യങ്ങളായ കാമങ്ങള്‍ അനൃതമാ 
കുന്ന അപിധാനത്തോടുകൂടിയവയാകുന്നു. സത്യങ്ങളായിരി 
ക്കുന്ന അവയ്ക്ക്‌ അനൃതം മറവാകുന്നു. ഈ ജന്തുവിന്‌ ആരാ 
രാണോ ഈ ലോകത്തില്‍ നിന്നു മരിക്കുന്നത്‌ അവനെ ഈ 
ലോകത്തില്‍ വീണ്ടും കാണുന്നതിന്‌ ലഭിക്കുന്നില്ല. 

അഥയേ ചാസ്യേ ഹ ജീവായേ ചാ 

പ്രേതായച്ചാന്യദിച്ഛന്‍ നലഭതേ, സര്‍വം 

തദത്ര ഗത്വാ വിന്ദതേ. അത്ര ഹ്യസ്യൈ 

തേ സത്യാഃ കാമാ അനൃതാവിധാനാഃ 

തദ്യഥാ {പി ഹിരണ്യനിധിം നിഹിതമക്ഷേത്ര 

ജ്ഞാഉപര്‍യ്യുപരി സഞ്ചരന്തോ ന വിന്ദേ 

യു, രേ വമേ വേ മാഃ സർവാഃ പ്രജാ 

അഹരഹര്‍ഗ്ഗച്ഛന്ത്യ ഏതം ബ്രഹ്മലോകം 


ന വിന്ദന്ത്യ നൃതേന ഹി പ്രത്യൂഡഃ 


1 


N 


ഈ ജന്തുവിന്‌ ഈ ലോകങ്ങളില്‍ ആരാണോ ജീവിച്ചിരി 
ക്കുന്നവരായി ഉള്ളത്‌ ആരാണോ പ്രേതരായിട്ടുള്ളത്‌ വേറെ 
എന്തോന്നാണോ ജച്ഛിച്ചിട്ട്‌ ലഭിക്കാതിരിക്കുന്നത്‌ അതിനെ 
എല്ലാം ഹൃദയാകാശമെന്നു പറയുന്ന ഈ ബ്രഹ്മത്തില്‍ ഗമി 
ച്ചാല്‍ ലഭിക്കുന്നു. എന്നാല്‍ ഇവിടെ ഇവന്റെ എല്ലാ കാമങ്ങളും 
അനൃതമാകുന്ന മറവോടു കൂടി സ്ഥിതിചെയ്യുന്നു. അതിനു 
ദൃഷ്ടാന്തം പറയാം. ഏതു പ്രകാരമാണോ ഭൂമിയില്‍ കുഴിച്ചിട്ടി 
ട്ടുള്ള സ്വര്‍ണ്ണനിധിയുടെ അടുത്തുമുകളില്‍ സഞ്ചരിച്ചുകൊ 
ണ്ടിരിക്കുന്നവരായിരുന്നാലും നിധിക്ഷേത്രത്തെ അറിയാത്ത 
വര്‍ക്ക്‌ ലഭിക്കാതിരിക്കുന്നത്‌ ഇപ്രകാരം തന്നെ ഈ പ്രജക 
ളെല്ലാം ഈ ബ്രഹ്മമാകുന്ന ലോകത്തെ ദിവസംതോറും ഗമി 
ക്കുന്നവരായിരുന്നിട്ടും ലഭിക്കുന്നില്ല. എന്തെന്നാല്‍ അനൃത 
ത്താല്‍ അവര്‍ സ്വരൂപത്തില്‍നിന്ന്‌ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. 


സ വാ ഏഷ ആത്മാ ഹൃദി; തസ്ധ്യൈ 

തദേവ നിരുക്തം ഹൃദ്യയമിതി; തസ്മാ 

ദ്ധ്യദയം; അഹരഹര്‍വ്വാ ഏവം വിത്‌ 

സ്വര്‍ഗ്ഗം ലോകമേതി. 

അങ്ങിനെയുള്ള പ്രകൃതമായ ഈ ആത്മാവാണ്‌ ഹൃദയ 
ത്തിലുള്ളത്‌. അങ്ങനെയുള്ള ഈ ഹൃദയത്തിന്‌ ഹൃദയത്തില്‍ 
ഇതാ ആത്മാവു സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുതന്നെ നിര്‍വ 
ചനമാകുന്നു. അതുകൊണ്ട്‌ ഹൃദയമെന്നു പറയുന്നു. ഇപ്രകാരം 
അറിയുന്നവര്‍ ദിവസം തോറും സ്വര്‍ഗ്ഗലോകം പ്രാപിക്കുന്നു. 

അഥ യ ഏഷ സമ്മ്രസാദോ ! സ്മാച്ഛ 

രീരാത്‌ സമുത്ഥായ പരം ജ്യോതിരുപ 

സംപദ്യസേന രൂപേണഭിനിഷ്പദ്യതേ; 

ഏഷ ആത്മേതിഹോ വാ ചൈത മൃത 

മഭയ മേതദ്‌ ബ്രഹ്മതി തസ്യ ഹവാ 

ഏതസ്യ ബ്രഹ്മണോ നാമസത്യമിതി. 

ഈ സ്വര്‍ഗ്ഗലോകത്തെ പ്രാപിക്കുമെന്നു പറഞ്ഞ വിദ്വാന്‍ 
ആരോ അവന്‍ ശരീരം ആത്മാവെന്നുള്ള ഭാവനയെ ഉപേക്ഷി 
ചിട്ട, പരമായ ജ്യോതിസ്സിനെ പ്രാപിച്ചു സ്വന്തരൂപത്തില്‍ ആയി 
ത്തീരുന്നു. ഇതു ആത്മാവ്‌ എന്ന്‌ ആചാര്യന്‍ പറഞ്ഞു. ഇത്‌ 
അവിനാശിയും ഭയമില്ലാത്തതുമാകുന്നു. ഇത്‌ ബ്രഹ്മമാകുന്നു 
എന്നു പറഞ്ഞു. അങ്ങനെയുള്ള ഈ ബ്രഹ്മത്തിന്റെ നാമം 
സത്യമാകുന്നു. 

താനി ഹവാ ഏതാനി ത്രിണ്യക്ഷരാണി 

സതീയമിതി തദ്യത്‌ സത്‌ തദമൃത 

മഥ യത്‌ തി തന്മര്‍ത്ത്യ, മഥ യദ്യം തേനോ 

ഭേ യച്ഛതി; യദനേ നേനോഭേയച്ഛതി 

തസ്മാദ്യം അഹരഹര്‍വാ ഏവം വിത്‌ 

സ്വര്‍ഗ്ഗം ലോക മേതി. 

അവ “സതീയം” എന്ന്‌ മൂന്നു അക്ഷരമാകുന്നു. അവയില്‍ 


“സത” എന്നുള്ളത്‌ ഏതോ അത്‌ അമൃതമാകുന്നു. പിന്നെ തി 
എന്നുള്ളതേതോ അതു മര്‍ത്ത്യമാകുന്നു. പിന്നെ യമ എന്നു 


ളളതേതോ രണ്ടിനേയും കൂട്ടിക്കെട്ടുന്നു. ഇതു കൊണ്ട്‌ te 


wn 


നേയും നിയമിക്കുന്നു എന്നുള്ളതിനാല്‍ “യമ” എന്നു പറയ 
പ്പെടുന്നു. ഇപ്രകാരം അറിയുന്നവന്‍ ദിവസം തോറും സ്വര്‍ഗ്ഗ 
മാകുന്ന ലോകത്തെ പ്രാപിക്കുന്നു. 


നാലാം ഖണ്ഡം 


അഥ യ ആത്മാ സസേതു, വിധൃതി രേ 

ഷാം ലോകാനാമസം ഭേദായ; നൈ 

തം സേതു മഹോ രാത്രേ തരതോ, ന 

ജരാ, നമൃത്യു, ര്‍ന്നശോകോ നസുകൃതം 

ന ദുഷ്കൃതം, സര്‍വേ പാപ്മാനേധ്‌ 

തോതിവര്‍ത്തന്തേ; അപ ഹത പാപ്‌ 

മാഹ്യേഷ ബ്രഹ്മലോകഃ 

ആത്മാവെന്നു പറഞ്ഞതേതോ അത്‌ ഈ ലോകങ്ങള്‍ക്ക്‌ 
വിനാശം വരാതിരിക്കുന്നിനായുള്ള വേണ്ടവിധത്തില്‍ നില 
നിര്‍ത്തുന്നതായ സേതു ആകുന്നു. ഈ സേതുവിനെ അഹോ 
രാത്രങ്ങള്‍ പരിഛേദിക്കുന്നില്ല. ജര പ്രാപിക്കുന്നില്ല. മൃത്യു 
പ്രാപിക്കുന്നില്ല. ശോകം പ്രാപിക്കുന്നില്ല. സുകൃതം പ്രാപിക്കു 
ന്നില്ല. ദുഷ്കൃതം (പാപിക്കുന്നില്ല. എല്ലാ പാപങ്ങളും 
ഇതില്‍നിന്നു നിവര്‍ത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഈ 
ബ്രഹ്മമാകുന്ന ലോകം പുണ്യപാപങ്ങള്‍ ഇല്ലാത്തതാണ്‌. 

തസ്മാദ്വാ ഏതം സേതും തീര്‍ത്ത്വവ്‌ 

ന്ധഃ സന്നത ന്ധോ ഭവതി; വിദ്ധഃ 

സന്നവിദ്ധോ ഭവതി; ഉപതാപി സന്നനു 

പതാപീ ഭവതി തസ്മാദ്വാ ഏതം സേതും 

തീര്‍ത്ത്വാ ! പിനക്തമഹരേവാഭി നിഷ്പദ്യതേ 

സകൃദ്വിഭാതോഹ്യേ വൈഷ ബ്രഹ്മലോകഃ 

അതുകൊണ്ട്‌ ഈ സേതുവിനെ തരണം ചെയ്തിട്ട്‌ അന്ധ 
നായിരുന്നവന്‍ അന്ധനല്ലാത്തവനായിത്തീരുന്നു. ദുഃഖാദിസം 
ബന്ധമുള്ളവനായിരുന്നവന്‍ ദുഃഖാദിസംബന്ധമില്ലാത്തവനാ 
യിത്തീരുന്നു. രോഗാദ്യുപതാപങ്ങളോടുകൂടിയിരുന്നവന്‍ ഉപ 
താപങ്ങളില്ലാത്തവനായിത്തീരുന്നു. അതുകൊണ്ട്‌ ഈ സേതു 
വിനെ തരണം ചെയ്തിട്ട്‌ രാത്രിയും പകലും ആയിത്തീരുന്നു. 
ഈ ബ്രഹ്മലോകം എപ്പോഴും ഒരേ രൂപത്തില്‍ പ്രകാശിച്ചുകൊ 
ണ്ടിരിക്കുന്നതാകുന്നു. 

തദ്യ ഏ വൈ തം ബ്രഹ്മലോകം 

ബ്രഹ്മചര്‍യ്യേണാനുവിന്ദന്തി, തേഷാ മേ 

വൈഷ ബ്രഹ്മലോക, സ്തേഷാം സര്‍വ്വേ 

ഷു ലോകേഷു കാമാചാരോഭവതി. 

അതിനാല്‍ ആരാണോ ഈ ബ്രഹ്മലോകത്തെ ബ്രഹ്മ 


ചര്യംകൊണ്ട്‌ ലഭിക്കുന്നത്‌, ഈ ബ്രഹ്മലോകം അവര്‍ക്കു 
തന്നെയാകുന്നു. അവര്‍ക്ക്‌ എല്ലാ ലോകങ്ങളിലും സ്വാതന്ത്ര്യം 


സിദ്ധിക്കുന്നു. 


1! 


അഞ്ചാം ഖണ്ഡം 


അഥ യദ്യജ്ഞ ഇത്യാ ചക്ഷതേ, ബ്രഹ്മ 

ചര്‍യ്യമേവതത്‌ ബ്രഹ്മചര്‍യ്യേണ ഹ്യേവയോ 

ജ്ഞാതം തം വിന്ദതേ അഥ യദിഷ്ട 

മിത്യാചക്ഷതേ ബ്രഹ്മചര്‍യ്യമേവ തത്‌ 

ബ്രഹ്മ ചര്‍യ്യേണ ഹ്രേവേഷ്ടാ 1 ത്മാനമനു 

വിന്ദതേ 

ഏതൊന്നിനെയാണോ യജ്ഞം എന്ന്‌ ശിഷ്ടുന്മാര്‍ പറയു 
ന്നത്‌ അത്‌ ബ്രഹ്മചര്യം തന്നെയാകുന്നു. എന്തെന്നാല്‍ ബ്രഹ്മ 
ചര്യംകൊണ്ടുതന്നെ ജ്ഞാതാവായിട്ടുളളവനു ബ്രഹ്മലോകം 
ലഭിക്കുന്നു. പിന്നെ ഏതിനെ ഇഷ്ടമെന്നു പറയുന്നോ അത്‌ 
ബ്രഹ്മചര്യം തന്നെയാകുന്നു. എന്തെന്നാല്‍ ബ്രഹ്മചര്യം 
കൊണ്ടുതന്നെ ഈശ്വരനെ പൂജിച്ചിട്ട്‌ അഥവാ ആത്മാവിനെ 
ഏഷണ ചെയ്തിട്ട്‌ ആത്മാവിനെ ലഭിക്കുന്നു. 

അഥ യത്‌ സ്രത്തായണ മിത്യാ ചക്ഷ 

തേത്‌; ബ്രഹ്മചര്‍യ്യേണ ഹ്യേവ സത 

ആത്മാനസ്ത്രാണം വിന്ദതേ; അഥയ 

ന്നാനമിത്യാചക്ഷതേ ബ്രഹ്മചര്‍യ്യമേവ 

തത്‌, ബ്രഹ്മചര്‍യ്യേണ ഹ്യാത്മാനമനു 

വിദ്യമനുതേ. 

ഏതിനെ ആണോ സത്ത്രായണം എന്നു പറയുന്നത്‌ അത്‌ 
ബ്രഹ്മചര്യം തന്നെയാകുന്നു. എന്തെന്നാല്‍ ബ്രഹ്മചര്യം 
കൊണ്ടുതന്നെ സത്തില്‍നിന്ന്‌ തന്റെ രക്ഷണം ലഭിക്കുന്നു. 
ഏതൊന്നിനെ ആണോ മൌനം എന്നു പറയുന്നത്‌ അത്‌ ബ്രഹ്മ 
ചര്യം ആകുന്നു. എന്തെന്നാല്‍ ബ്രഹ്മചര്യംകൊണ്ടുതന്നെ 
ആത്മാവിനെ അറിഞ്ഞിട്ട്‌ മനനം ചെയ്യുന്നു. 

അഥ യദനാശകായനമിത്യാ ചക്ഷതേ 

ബ്രഹ്മചര്‍യ്യമേവതത്‌; ഏഷഹ്യാത്മാന 

നശ്യതി യം ബ്രഹ്മചര്‍യ്യേണാനുവിന്ദതേ 

അഥ യദരണ്യായന മിത്യാ ചക്ഷതേ ബ്ര 

ഹ്മചര്‍യ്യമേവതത്‌; തദരശ്ച ഹവൈണ്യ 

ശ്ചാര്‍ണ വ ബ്രഹ്മലോകേ, തൃതീയ സ്യാ 

മിതോ ദിവി, തദൈരം മദീയം സരഃ 

തദശ്വത്ഥഃ സോമസവനഃ തദപരാജി 

താ പൂര്‍ബ്രഹ്മണഃ പ്രഭൂവിമിതം ഹിരണ്മയം. 

ഏതിനെ ആണോ അനാശകായനം എന്നു പറയുന്നത്‌, അത്‌ 
ബ്രഹ്മചര്യം തന്നെയാകുന്നു. ഏത്‌ ആത്മാവിനെയാണോ 
ബ്രഹ്മചര്യംകൊണ്ട്‌ ലഭിക്കുന്നത്‌ ആ ആത്മാവ്‌ നശിക്കുന്നില്ല. 
പിന്നെ ഏതിനെയാണോ അരണ്യായനം എന്നു പറയുന്നത്‌ 
അതു ബ്രഹ്മചര്യംതന്നെയാകുന്നു. ഈ ലോകത്തില്‍നിന്ന്‌, 


മൂന്നാമത്തെ ദ്യോവായ ആ ബ്രഹ്മലോകത്തില്‍ അരമെന്നും 
പുണ്യമെന്നും, പ്രസിദ്ധമായ സമുദ്രങ്ങള്‍ ഉണ്ട്‌. അവിടെ 


ഐരം നിറഞ്ഞതും ഉപയോഗിക്കുന്നവര്‍ക്ക്‌ മദജനകവും ആയ 


സരസ്സ്‌ ഉണ്ട്‌. അവിടെ സോമവനമെന്നു പേരുള്ള ഒട 
അമൃത്‌ ഈറുന്ന അരയാല്‍ ഉണ്ട്‌. അവിടെ അപരാജിത എന്നു 
പേരുള്ള ബ്രഹ്മത്തില്‍ പുരി ഉണ്ട്‌. പ്രഭൂവായ ബ്രഹ്മത്താല്‍ 
വിശേഷിച്ചുണ്ടാക്കപ്പെട്ട സ്വര്‍ണ്ണമായമായ മണ്ഡപം ഉണ്ട്‌. 
തദ്യ ഏ വൈ താവരം ചണ്യം ചാര്‍ണ്ണ 
വന ബ്രഹ്മലോകേ ബ്രഹ്മചര്‍യ്യേണാനു 
വിന്ദന്തി, തേഷാമേ വൈഷ ബ്രഹ്മലോ 
കസ്തേഷാം സർവേഷു ലോകേഷു കാമ 
ചാരോഭവതി. 
ആ ബ്രഹ്മലോകത്തില്‍ ആരാണോ ഈ അരമെന്നും 
പുണ്യമെന്നു പറയുന്ന അര്‍ണ്ണവങ്ങളെ ബ്രഹ്മചര്യംകൊണ്ട്‌ 


ലഭിക്കുന്നത്‌ ഈ ബ്രഹ്മലോകം അവര്‍ക്ക്‌ മാത്രമാണ്‌ അവര്‍ക്ക്‌ 
എല്ലാ ലോകങ്ങളിലും സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു. 


ആറാം ഖണ്ഡം 


ബ്രഹ്മചര്യാദി സാധനങ്ങള്‍ തികഞ്ഞും, ബാഹ്യവിഷയങ്ങ 
ളാകുന്ന അനൃതങ്ങളിലുള്ള തൃഷ്ണയേ വെടിഞ്ഞും ആരാ 
ണോ, ഹൃദയപുണ്ഡരീകത്തിലുള്ളതും മേല്‍പ്പറഞ്ഞ ഗുണങ്ങ 
ളോടുകൂടിയതുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത്‌ അവന്‌ 
മൂര്‍ദ്ധാവിലുള്ള നാഡിയില്‍ കൂടിയുള്ള ഗതിവിവരിക്കാന്‍ 
നാന്ദീഖണ്ഡത്തെപ്പറ്റിയാണ്‌ ഇനി പറയുന്നത്‌. 

അഥ യാ ഏതാ ഹൃദയസ്യ നാഡ്യ, സ്താഃ 

പിങ്ങ്‌ ഗലസ്യാണിമ്ന സ്തിഷ്ഠന്തി, ശുക്ട 

സ്യ, നീലസ്യ, പീതസ്യ, ലോഹിതസ്യേതി 

അസ വാ ആദിത്യഃ പിങ്ങഗല, ഏഷ ശുക്ട ഏഷ 

നീല ഏഷ പീത ഏഷ ലോഹിതഃ 

ഈ ഹൃദയത്തെ സംബന്ധിച്ച നാഡികള്‍ ഏവയോ അവ 
പിങ്ങഗല വര്‍ണ്ണവും ലോഹിതവര്‍ണ്ണവുമായ അണിമാവു 
കൊണ്ടു നിറഞ്ഞ്‌ സ്ഥിതിചെയ്യുന്നു. ആ ആദിത്യന്‍ തന്നെ 
പിംഗലവര്‍ണ്ണത്തോടു കൂടിയിരിക്കുന്നു. ഈ ആദിത്യന്‍ ശുക്ട 
വര്‍ണ്ണത്തോടും കൂടിയിരിക്കുന്നു. ഈ ആദിത്യന്‍ നീല നിറ 
ത്തോടുകൂടിയിരിക്കുന്നു. ഈ ആദിത്യന്‍ പീതവര്‍ണ്ണത്തോടു 
കൂടിയിരിക്കുന്നു. ഈ ആദിത്യന്‍ ലോഹിതവര്‍ണ്ണത്തോടുകൂ 
ടിയിരിക്കുന്നു. 

തദ്യഥാ മഹാപഥ ആതത ഉഭ ഗ്രാമൌ 

ഗച്ഛതീമം ചാമും ചൈവമേ വൈതം 

ആദിത്യസ്യ രശ്മയ ഉഭാ ലോക 

ഗച്ഛന്തീ മം ചാമും ചാ മുഷ്മാദാത്യാ 

ത്‌ പ്രതായന്തേ; താ ആസുനാഡീഷു 

സൃപ്താ ആഭ്യോനാന്ധീഭ്യഃ പ്രതായന്തേ 

തേ മുഷ്മിന്നാദിത്യേ സൃപ്താഃ 


ആ വിഷയത്തിന്‌ ദൃഷ്ടാന്തം പറയാം. ഏതു പ്രകാര 
ത്തിലാണോ വ്യാപ്തമായ മഹത്തായ ഒരു മാര്‍ഗ്ഗം അടുത്തു 


I 


N 


ലെ ന 


ളളതും, അകന്നതുമായ രണ്ടു ഗ്രാമങ്ങളേ ചേര്‍ക്കുന്നത്‌, അപ്ര 
കാരം ഈ ആദിത്യന്റെ രശ്മികള്‍ ഇതും അതുമായ രണ്ടു 
ലോകങ്ങളില്‍ ഗമിക്കുന്നു. ആദിത്യമണ്ഡലത്തില്‍ നിന്ന്‌ 
തുടര്‍ച്ചയായി പരക്കുന്നു. അവനാഡികളില്‍ പ്രവേശിച്ചിരി 
ക്കുന്നു; നാഡികളില്‍ നിന്ന്‌ തുടര്‍ച്ചയായി പുറപ്പെടുന്നു. അവ 
ആ ആദിത്യനില്‍ പ്രവേശിക്കുന്നു. 

തദ്യ ത്രൈതത്‌ സുപ്തഃ സമസ്തഃ 

സംപ്രസന്നഃ സ്വപ്നം നവിജാനാത്യാസു 

സദാ നാഡീഷു സൃപ്തോ ഭവതി തം 

ന കശ്ചന പാപ്മാസ്പൃശതി; 


തേജസാ ഹി തദാ സമ്പന്നോ ഭവതി 


അങ്ങനെ ഇരിക്കെ, എപ്പോള്‍ ഈ സ്വപ്നത്തെ സ്വപിക്കുന്ന 
ജീവന്‍ സര്‍വകരണവ്യാപാരങ്ങളേ ഉപസംഹരിച്ചും, നല്ലവണ്ണം 
പ്രസാദമുള്ളവനായും, സ്വപ്നത്തെ അറിയാതിരിക്കുന്നുവോ, 
അപ്പോള്‍ ഈ നാഡികളില്‍ പ്രവേശിച്ചവനായിതീരുന്നു. 
അവനെ ഒരു പാപവും സ്വര്‍ശിക്കുന്നില്ല. അപ്പോള്‍ തേജസ്സി 
നാല്‍ വ്യാപ്തനായിഭവിക്കുന്നു. 


അഥ യ ത്രൈ തദ ബലിമാനം നീ തോ 

ഭവതി തമഭിത ആസീനാ ആഹുര്‍ 

ജാനാസിമാം ജാനാസിമാമിതി യാവ 

ദസ്മാച്ഛരീരാദനുല്‍ക്രാ ഭവതി താവ 

ജ്ജാനാതി. 

അനന്തരം ഏതു കാലത്ത്‌ ആ ബലത്വത്തെ പ്രാപിക്കപ്പെട്ട 
വനായിതീരുന്നുവോ, അപ്പോള്‍ അവനു ചുറ്റും അസീനന്മാരാ 
യിട്ട്‌ എന്നെ അറിയുന്നുവോ, എന്നെ അറിയുന്നുവോ എന്ന്‌ 
ജ്ഞാതികള്‍ പറയുന്നു. ആ മരിക്കാന്‍ പോകുന്നവന്‍ എപ്പോള്‍ 
ഈ ശരീരത്തില്‍ നിന്നു ഉല്‍ക്രമിക്കാത്തവനായി ഭവിക്കുന്നു 
വോ, അതുവരെ അറിയുന്നു. 

അഥ യ ത്രൈതദസ്മാച്ഛരിരാദുന്‍ 

ക്രാമത്യഥൈ തൈ രേവ രശ്മിദി രുര്‍ദ്ധ 

മാക്രമതേ സ ഓമിതിവാ ഹോ ദ്വാ 

മിയതേ സയാവത്‌ ക്ഷിപ്യേന്മന, സ്താ 

വദാദിത്യം ഗച്ഛതി; ഏതദ്വൈഖലുലോക 

ദ്വാരം വിദുഷാം പ്രാപദനം നിരോധേധ്‌ വിദുഷാം 

എപ്പോള്‍ ഇപ്രകാരം ഈ ശരീരത്തില്‍ നിന്നു ഉല്‍ക്രമിക്കു 
ന്നുവോ അതിനുശേഷം ഇതേ രശ്മികളില്‍ കൂടി മുകളിലേക്കു 
പോകുന്നു. അവന്‍ ഓം എന്നു ധ്യാനിച്ചുകൊണ്ടുതന്നെ 
മേല്‍പോട്ടു ഗമിക്കുന്നു. അവന്‍ എത്ര സമയം കൊണ്ടാണോ 
മനസ്സിനെ ക്ഷേപിക്കുന്നത്‌, അത്രയും സമയംകൊണ്ട്‌ ആദി 
ത്യനെ ഗമിക്കുന്നു. ബ്രഹ്മലോകത്തിന്റെ ദ്വാരം ഇതാണ്‌. വിദ്വാ 
ന്മാര്‍ക്ക്‌ ബ്രഹ്മലോകത്തെ പ്രാപിക്കുവാനുള്ള വഴി ഇതാണ്‌. 
അവിദ്വാന്മാര്‍ക്കു നിരോധസ്ഥാനവും ഇതാണ്‌. 

തദേഷശ്ശോകഃ- 


മേല്‍പ്പറഞ്ഞ അര്‍ത്ഥത്തില്‍ താഴെപറയുന്ന ശ്ലോകം ഉണ്ട്‌. 


(മന്ത്രം) ശഥം ചൈ കാച ഹൃദയസ്യ നാഡ്യ:- 

സ്താസാം മൂര്‍ദ്ധാനമഭിനിഃ സൃതൈകാ 

തയോര്‍ദ്ധ്വാമായന്ന മൃതത്വമേതി വിഷ്വ 

ങ്ങന്യാ ഉല്‍ക്രമണേ ഭവന്ത്യുല്‍ക്രമണേ ഭവന്തി 

ഹൃദയത്തെ സംബന്ധിച്ച്‌ നൂറ്റൊന്ന്‌ നാഡികള്‍ ഉണ്ട്‌. അവ 
മൂര്‍ദ്ധാവില്‍ കൂടി വെളിയില്‍ വന്നിരിക്കുന്നു. അതില്‍കൂടി 
മേല്പോട്ടു പോകുന്നവന്‍ അമൃതത്വത്തെ പ്രാപിക്കുന്നു. പല 


വഴിക്കുള്ള മറ്റു നാഡികള്‍ ഉല്‍ക്രമണത്തിനു മാത്രം ഉപയോ 
ഗപ്പെടുന്നവയാകുന്നു. 


ഏഴാം ഖണ്ഡം 


യ ആത്മാ! പ ഹത പാപ്മാ വിജരോ 
വിമൃത്യുവിശോകോ വിജിഘത്തേട്യ {പി 
പാസഃ സത്യകാമഃ സത്യസങ്കല്പഃ സോ 

1 ന്വേഷ്ടവ്യഃ സിവിജിജ്ഞാസിതവ്യഃ, സവ 
ര്‍വാം ശ്വ ലോകാനാപ്നോതി സര്‍വാംശ്ച 


കാമാന്‍ യസ്തമാത്മാന മന്വിഷ്യ വിജാനാ 
തീതിഹ പ്രജാപതി രുപാച. 


ഏതൊരാത്മാവാണോ, ധര്‍മ്മാധര്‍മ്മരുപമായ പാപമില്ലാത്ത 
തും, ജരയില്ലാത്തതും, മൃത്യുവില്ലാത്തതും, ശോകമില്ലാത്തതും, 
ഭക്ഷിക്കുന്നതിന്‌ ആഗ്രഹമില്ലാത്തതും, പിപാസയില്ലാത്തതും, 
സത്യങ്ങളായ കാമങ്ങളോടു കൂടിയതും, സത്യങ്ങളായ സങ്ക 
ല്പങ്ങളോടു കൂടിയതും, ആയിരിക്കുന്നോ അത്‌ അന്വേഷിക്ക 
പ്പെടേണ്ടതാകുന്നു, അറിയാന്‍ ആഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു. 
ആരാണോ ആ ആത്മാവിനെ അന്വേഷിച്ച്‌, അവനവന്‍ അനുഭ 
വമുള്ള നിലയിലാക്കുന്നത്‌ അവന്‍, എല്ലാ ലോകങ്ങളേയും 
എല്ലാ കാമങ്ങളേയും പ്രാപിക്കുന്നു. 

തദ്ധോഭയേ ദേവാസുരാ അനുബുബുധി 

രേ; തേ ഹോചുൂഃ- ഹന്ത! തമാത്മാന 

മമ്പിച്ഛാമോ യമാത്മാനമന്വിഷ്യസര്‍വാം 

ശ്വലോകാനാപ്നോതി സര്‍വ്വാംശ്വകാമാനിതി 

ഇന്ദ്രോ ഹൈവ ദേവാനാ മഭിപ്രവ്രവാജ; 

വിരോചനോ f സുരാണാം; ത ഹാസം വി 

ഭാനാ വേവ സമിന്‍ പാണീ പ്രജാപതി 

സകാശമാജശഗ്മതുഃ 

പ്രജാപതിയുടെ വചനത്തെ ദേവാസുതരന്മാര്‍ രണ്ടു 
കൂട്ടരും അനുബോധിച്ചു. ഈ ദേവാസുരന്മാര്‍ പറഞ്ഞു. ഏത്‌ 
ആത്മാവിനെ അന്വേഷിച്ചിട്ടാണോ എല്ലാ ലോകങ്ങളേയും, 
എല്ലാ കാമങ്ങളേയും പ്രാപിക്കുന്നത്‌ ആ ആത്മാവിനെ ഇപ്പോള്‍ 
നമുക്ക്‌ അന്വേഷിക്കാം. ദേവന്മാരില്‍ ഇന്ദ്രന്‍ തന്നെ പ്രജാപതി 
യുടെ അടുക്കലേക്കു പോയി. അസുരന്മാരില്‍ വിരോചനന്‍ 


പോയി. അവര്‍ പരസ്പരം മൈത്രി ചെയ്യാതെതന്നെ, കൈയ്യില്‍ 
സമിത്തോടുകൂടി പ്രജാപതിയുടെ സമീപത്ത്‌ എത്തി. 


N 


൮}, 


താ ഹ ദ്വാത്രിം ശതം വർഷാണി ബ്രഹ്മച 

ര്‍യ്യമൂഷതുഃ, താഹ പ്രജാപതിരുവാച- 

കിമിച്ഛന്താവവാസ്തമിതി ത ഹോചതുഃ 

യ ആത്മാ്യ ദപഹതപാപ്മാ വിജരോ 

വിമൃത്യൂര്‍ വിശോകേധ്വിജിഘത്തവേല്‌ 

പിപാസഃ സത്യകാമഃ സത്യസങ്കല്പഃ 

സേഠ/ന്വേഷ്ടവ്യഃ, സ വിജിജ്ഞാസിതവ്യഃ 

സര്‍വാംശ്ച ലോകാനാ പ്നോതി സര്‍വാംശ്ച 

കാമാന്‍, യസ്തമാത്മാനമമ്പിഷ്യ വിജാനാ 

തീതി ഭഗവതോ വചോ വേദയന്തേ. ത 

മിച്ഛന്താവവാസ്തമിതി. 

അവര്‍ മുപ്പത്തിരണ്ടു വര്‍ഷക്കാലം ബ്രഹ്മചര്യത്തോടു വസി 
ച്ചു. അവരോട്‌ പ്രജാപതി നിങ്ങള്‍ എന്തിനെ ഇച്ഛിച്ചുകൊണ്ടാണ്‌ 
വസിച്ചത്‌? എന്നു ചോദിച്ചു. ഏത്‌ ആത്മാവാണോ പാപമില്ലാ 
ത്തതും ജരയില്ലാത്തതും മൃത്യുവില്ലാത്തതും, ശോകമില്ലാ 
ത്തതും ആശിക്കാന്‍ ഇച്ഛയില്ലാത്തതും പിപാസയില്ലാത്തതും 
സത്യങ്ങളായ കാമങ്ങളോടു കൂടിയതും സത്യങ്ങളായ സങ്ക 
ല്പങ്ങളോടുകൂടിയതും ആയിട്ടുള്ളത്‌, ആ ആത്മാവ്‌ അന്വേ 
ഷിക്കപ്പെടേണ്ടതും സാക്ഷാല്‍ക്കരിക്കപ്പെടേമ്ടതും ആകുന്നു. 
ആരാണോ ആത്മാവിനെ ശാസ്ത്രാചാര്യോപദേശങ്ങളെ 
ക്കൊണ്ട്‌ അറിഞ്ഞ്‌ അനുഭവപ്പെടുത്തുന്നത്‌ അവന്‍ എല്ലാ 
ലോകങ്ങളേയും എല്ലാ കാമങ്ങളേയും, പ്രാപിക്കുന്നു. ഇപ്ര 
കാരമുള്ള ഭഗവാന്റെ വാക്കു ശിഷ്ടന്മാര്‍ അറിയുന്നു. ആ ആത്മാ 
വിനെ അറിവാന്‍ ഇച്ഛിച്ചുകൊണ്ടു ഞങ്ങള്‍ ബ്രഹ്മചര്യത്തില്‍ 
വസിച്ചു. 

തൌ ഹ പ്രജാപതിരുവാച-യ ഏഷോ f 

ക്ഷിണി പുരുഷോ ദൃശ്യത ഏഷ ആത്തേ 

തി ഹോവാചൈതദ മൃതമഭയ മേത 

ദ്രബരഹ്മേതി. അഥ യോ യം ഭഗവോ 7 

പ്സു പരിഖ്യായതേ, യ ശ്ചായമാദര്‍ശ 

കതമ ഏഷ ഇതി. ഏഷ ഉ ഏ വൈഷ്ഠ 

സര്‍വേഷ്വന്തേഷ്ഠ പരിഖ്യായത ഇതിഹോ വാച. 

അവരോട്‌ പ്രജാപതി പറഞ്ഞു: അക്ഷിയില്‍ ഏതു പുരുഷ 
നാണോ ഈ കാണപ്പെടുന്നത്‌ അത്‌ ആത്മാവ്‌ ആകുന്നു. അത്‌ 
മരണമില്ലാത്തതും ഭയമില്ലാത്തതും ആകുന്നു. അത്‌ ബ്രഹ്മമാ 
കുന്നു. എന്നും പ്രജാപതി പറഞ്ഞു. ഭഗവാനേ ഏതാണോ 
അപ്പുകളില്‍ ഈ അറിയപ്പെടുന്നത്‌, ഏതാണോ പിന്നെ കണ്ണാ 
ടിയില്‍ ഈ അറിയപ്പെടുന്നത്‌, ഈ ആത്മാവ്‌ അതില്‍ 
ഏതാണ്‌? എന്ന്‌ ഇന്ദ്ര, വീരോചനന്മാര്‍ ചോദിച്ചു. ഈ പുരു 
ഷന്‍ തന്നെ ഈ മദ്ധ്യങ്ങളിലെല്ലാം അറിയപ്പെടുന്നു. 


എട്ടാം ഖണ്ഡം 


ഉദശരാവ ആത്മാനമവേക്ഷ്യ യദാ 


ത്മനോ ന വിജാനീഥ സ്തന്മ്േേപ 


K 


ബ്രൂതമിതി. താഹോ ശരാവ്യേവേ 

ക്ഷാം ച്രകാതേ. താഹ പ്രജാപതി 

രുവാച, കിം പശ്യഥ ഇതി ത ഹോ 

ചതുഃ സര്‍വമേവേദം ഭഗവ ആത്മാനം 

പശ്യാവ ആലോമഭ്യ അനഭേഖ്യം പ്രതി രുപമിതി. 

ഉദകം നിറഞ്ഞ ചട്ടിയില്‍, ആത്മാവിനെ ആവേക്ഷണം 
ചെയ്തിട്ട്‌ എന്താണോ ആത്മാവിനെ സംബന്ധിച്ച്‌ നിങ്ങള്‍ അറി 
യാത്തത്‌ അതിനെ എന്നോടു പറയുവിന്‍. എന്ന്‌ പ്രജാപതി പറ 
ഞ്ഞു. അവര്‍ ഉദകം നിറഞ്ഞ ശരാവത്തില്‍ (ചട്ടിയില്‍) 
നോക്കി. അവരോട്‌ പ്രജാപതി ചോദിച്ചു: നിങ്ങള്‍ എന്തു 
കാണുന്നു? അവര്‍ പറഞ്ഞു ഭഗവാനെ ഞങ്ങള്‍ മുഴുവന്‍ 
ആത്മാവിനേയും അതായത്‌ രോമങ്ങള്‍ മുതല്‍ നഖങ്ങള്‍ വരെ 
യുള്ള പ്രതിരൂപത്തെ കാണുന്നു. 

തന ഹ പ്രജാപതിരുവാച “സാധ്വലം 

കൃത സുവ സന പരിഷ്കൃത ഭൂത്വേ 

ദശരാഡ്‌്പേക്ഷേഥാമിതി. തത ഹ 

സാധ്വലം കൃത സുവസനന പരിഷ്‌ 

കൃതാ ഭൂത്വോ ദശരാവേ f വേക്ഷാം 

ച്രകാതെ. ത ഹ പ്രജാപതി രുവാച:- 


കിം പശൃഥ'" ഇതി. 


അവരോട്‌ പ്രജാപതി പറഞ്ഞു “നല്ലവണ്ണം ആലംകൃത 
ന്മാരും, നല്ല വസ്ത്രങ്ങളോടുകുടിയവരും, പരിഷ്കൃതന്മാരു 
മായിട്ട്‌ ഉദശരാവത്തില്‍ നോക്കുവിന്‍”. അവര്‍ നല്ലവണ്ണം ആലം 
കൃതന്മാരും പരിഷ്കൃതരും ആയിത്തീര്‍ന്നിട്ട്‌ ഉദശരാവത്തില്‍ 
നോക്കി. അവരോട്‌ “നിങ്ങള്‍ എന്തു കാണുന്നു?” എന്ന്‌ പ്രജാ 
പതി ചോദിച്ചു. 

തന ഹോചതുഃ യഥൈ വേദ മാവാം 

ഭഗവഃ സാധ്വാലംകൃത സൂവസനൌ 

പരിഷ്കൃത സ്വഃ, ഏവ മേവേ മ 

ഭഗവഃ സാധ്വലം കൃത സുവ സന 

പരിഷ്കൃതാ വിതി. ഏഷ ആത്മേതി ഹോ 

വാ ചൈത ദമൃതമ ഭയ മേതദ്‌ ബ്രഹ്മതി. 

തൌ ഹ ശാന്ത ഹൃദയാ പ്രവ്രവജത്‌ഃ 


¢ 


അവര്‍ പറഞ്ഞു “ ഭഗവാനേ ഏതുപ്രകാരത്തിലാണോ 
ഞങ്ങള്‍ ഇങ്ങനെ നല്ലവണ്ണം ആലംകൃതന്മാരും നല്ല വസന 
ത്തോടുകൂടിയവരും, പരിഷ്കൃതന്മാരും ആയിരിക്കുന്നത്‌ അപ്ര 
കാരം തന്നെ ഭഗവാനേ, ഈ “ഛായാന്മാക്കള്‍' വേണ്ടവിധം 
ആലംകൃതന്മാരായും, നല്ല വസ്ത്രങ്ങളോടു കൂടിയവരും, പരി 


ഷ്കൃതരുമായിരിക്കുന്നു. 
ത ഹാമ്പീക്ഷ്യ പ്രജാപതിരുവാച: 
അനുപലഭ്യാ £ 1 ത്മാന മനനുവിദ്യ വ്രജതോ, 
യതര ഏതദുരപിഷതോ ഭവിഷ്യന്തി ദേ 


വാ വാ! സുരാവാ, തേ പരാഭവിഷ്യന്തീതി 


P 


N 


ന ന 


സ ഹ ശാന്ത ഹൃദയ ഏവ വിരോചനോ f 

സുരാന്‍ ജഗാമ തേഭ്യോ ഹൈതാമുപനി 

ഷദം പ്രോവാചാ്‌ 7 ത്മൈ വേ ഹ മഹയ്യ, 

ആത്മാ പരിചര്‍യു ആത്മാന മേവേഹ മഹ 

യന്നാത്മാനം പരിചരന്നു ഭ ലോകാവ 

വാപ്നോതീമം ചാമും ചേതി. 

അങ്ങനെ പോകുന്ന ഇന്ദ്രവിരോചനന്മാരെ കണ്ടിട്ട്‌ പ്രജാ 
പതി പറഞ്ഞു:- ആത്മാവിനെ അറിയാതെയും, അനുഭവപ്പെടു 
ത്താതെയും ഇവര്‍ പോകുന്നു. ദേവന്മാരോ അസുരന്മാരോ 
ആരാണോ ഇവര്‍ ആഗ്രഹിച്ചിട്ടുളളതുപോലെ ആത്മാവിദ്യയെ 
ഗ്രഹിച്ചവരായി തീരാന്‍ പോകുന്നത്‌ അവര്‍ ശ്രേയോമാര്‍ഗ്ഗ 
ത്തില്‍ നിന്നു തെറ്റിപ്പോകും. ആ വിരോചനന്‍ ശാന്ത ഹൃദയ 
നായി അസുരന്മാരുടെ അടുക്കലേക്കു പോയി. അവര്‍ക്ക്‌ ഈ 
ഉപനിഷത്തു പറഞ്ഞു കൊടുത്തു. ഈ ലോകത്തില്‍ ആത്മാവു 
തന്നെ പുജിക്കപ്പെടേണ്ടതാണ്‌. ആത്മാവാണ്‌ പരിചരിക്കപ്പെടേ 
ണ്ടത്‌. ഈ ലോകത്തില്‍ ആത്മാവിനെത്തന്നെ, പൂജിച്ചു 
കൊണ്ടും ആത്മാവിനെ പരിചരിച്ചുകൊണ്ടും ഇരിക്കുന്നവര്‍, 
രണ്ടു ലോകങ്ങളേയും അതായത്‌ ഈ ലോകത്തേയും പരലോ 
കത്തേയും പ്രാപിക്കുന്നു. 

തസ്മാദപദ്യേ ഹാദ ദാനമശ്രദ്ദധാനമയ 

ജമാന മാഹുരാസുരോ ബതേതി; അസു 

രാണോ, ഹ്യേഷോപനിഷത്‌ പ്രേതസ്യ 

ശരീരം ഭിക്ഷയാവസനേ നാലം കാരേ 

ണേതി സംസ്ക്കുവന്തി. ഏതേന ഹ്യുമും 

ലോകം ജ്്യേഷ്യന്തോ മന്യന്തേ. 

അതിനാല്‍ എപ്പോഴും ഈ ലോകത്തില്‍ ദാനം ചെയ്യാത്ത 
വും, ശ്രദ്ധയില്ലാത്തവനും, യജിക്കശീലമില്ലാത്തവനും ആയി 
ട്ടുള്ളവനെ അവന്‍ അസുരസ്വഭാവമുള്ളതാണ്‌ എന്ന്‌ ശിഷ്ടന്മാര്‍ 
പറയുന്നു. എന്തെന്നാല്‍ ഈ ഉപനിഷത്ത്‌ അസുരന്മാര്‍ക്കുള്ള 
താണ്‌. മൃതന്റെ ശരീരത്തെ ഗന്ധമാല്യാദികള്‍ കൊണ്ടും 
വസ്ത്രംകൊണ്ടും അലങ്കാരംകൊണ്ടും മറ്റും സംസ്കരിക്കു 


ന്നു. ഈ ശവസംസ്കാരം കൊണ്ട്‌ പരലോകത്തെ ജയിക്കാ 
മെന്ന്‌ അവര്‍ വിചാരിക്കുന്നു. 


ഒന്‍പതാം ഖണ്ഡം 


അഥ പേന്ദ്രോ പ്രാപ്യൈവ ദേവാനേ 
തദ്‌ ഭയം ദദര്‍ശ:- യ ഥൈവ ഖല്വയ 
മസ്മിഞ്ഛരീരേ സാധ്വലംകൃതേ സാധ്വലം 
കൃതോ ഭവതി സുഖ സനേ സുഖ സനഃ 
പരിഷ്കൃതേ പരിഷ്കൃത, ഏവമേവായ 
മസ്മിന്നന്ധേ f ന്ധോ ഭവതി, സ്രാമേ സ്രാ 
മഃ പരിവൃക്ണേ പരിവ്ൃക്ണോ 7 സ്രൈ 


വ ശരീരനാശമന്വേഷ നശ്യതി. 


ഇന്ദ്രന്‍ ദേവന്മാരെ പ്രാപിക്കും മുന്‍പുതന്നെ താഴെപ്പറ 
യുന്ന ഭയം കണ്ടു. ഏതു പ്രകാരത്തിലാണോ ഈ ഛായാ 
ത്മാവ്‌ ഈ ശരീരം വേണ്ടവിധത്തില്‍ അലംകൃതമായിരിക്കു 
മ്പോള്‍ വേണ്ട വിധം അലങ്കരിക്കപ്പെട്ടതായും നല്ല വസ്ത്ര 
ത്തോടു കൂടിയതായിരിക്കുമ്പോള്‍ നല്ല വസ്ത്രത്തോടു കൂടി 
യതായും നഖരോമാദികള്‍ ഇല്ലാതിരിക്കുമ്പോള്‍ പരിഷ്കൃത 
മായും ഭവിക്കുന്നത്‌, ഇതുപോലെതന്നെ ഈ ഛായാത്മാവ്‌, ഈ 
ശരീരം അന്ധമായിരുന്നാല്‍ അന്ധമായും, കണ്ണോ മൂക്കോ ഒലി 
ക്കുന്നതായിരുന്നാല്‍ കണ്ണോ മൂക്കോ ഒലിക്കുന്നതായും, 
കൈയോ കാലോ മുറിഞ്ഞതായിരുന്നാല്‍ കൈയോ കാലോ 
മുറിഞ്ഞതായും തീരുന്നു. ഈ ശരീരത്തിന്റെ തന്നെ നാശം 
അനുസരിച്ച്‌ ഇതും നശിക്കും. 

നാഹ മത്ര ഭോഗ്യം പശ്യാമീതി. സ സ 

മില്‍ പാണിഃ പുനരേ യായ; തം ഹ 

പ്രജാപതി രുവാച:- മഘവന്‍, യച്ഛാന്ത 

ഹൃദയഃ പ്രാര്വാജീഃ സാര്‍ദ്ധം വിരോ 

ചനേന കിമിച്ഛന്‍ പുനരാഗമ ഇതി. 

സഹോവാചഃ- യ ഥൈവ ഖല്വയം ഭഗവോ f 

സ്മിന്‍ ശരീരേ സാധ്വലംകൃതേ സാധ്വ 

ലംകൃതോ ഭവതി, സുവസനേ സുവസനഃ 

പരിഷ്കൃതേ പരിഷ്കൃത; ഏവമേ 

വായ മസ്മിന്നന്ധേ f ന്ധോ ഭവതി, 

സ്രാമേസ്രാമഃ പരിവൃക്ണേ പരിവ്ൃക്‌ 

ണഃ അസ്യൈവ ശരീരസ്യ നാശമന്വേഷ 

നശ്യതി; നാഹ മത്ര ഭോഗ്യം പശ്യാമി 

ഇതി. 

ഛായാത്മ ദര്‍ശനത്തില്‍ ശിഷ്ടുമായ ഫലത്തെ ഞാന്‍ കാണു 
ന്നില്ല. എന്ന്‌ ഇന്ദ്രന്‍ കൈയില്‍ സമിത്തുകളോടുകൂടി വീണ്ടും 
ഗമിച്ചു. അവനോടു പ്രജാപതി ചോദിച്ചു: മഘവാ, നീ ശാന്ത 
ഹൃദയനായിട്ട്‌ വിരോചനനുമൊരുമിച്ച്‌, സ്വഗൃഹത്തിലേക്കു 
പോയതിനു ശേഷം എന്ത്‌ ഇച്ഛിച്ച്‌ നീ തിരികെ വന്നു? അവന്‍ 
പറഞ്ഞു. ഭഗവാനെ ഏതു പ്രകാരത്തിലാണോ ഈ ഛായാ 
ത്മാവ്‌ ഈ ശരീരം വേണ്ടുംവണ്ണം അലംകൃതമായിരിക്കു 
മ്പോള്‍, നല്ല വസ്ത്രത്തോടു കൂടിയിരിക്കുമ്പോള്‍ നല്ല വസ്ത്ര 
ത്തോടുകൂടിയതായും പരിഷ്കൃതമായിരിക്കുമ്പോള്‍ പരിഷ്കൃ 
തമായും ഭവിക്കുന്നോ അതുപോലെ ഈ ചായാത്മാവ്‌ ഈ 
ശരീരം അന്ധമായിരിക്കു മ്പോള്‍ അന്ധമായും, കണ്ണോ മൂക്കോ 
ഒലിക്കുന്നതായിരിക്കുമ്പോള്‍ കണ്ണോ മൂക്കോ ഒലിക്കുന്നതായും 
കൈയോ കാലോ മുറിഞ്ഞതായിരിക്കുമ്പോള്‍ കൈയോ കാലോ 
മുറിഞ്ഞ തായും ഭവിക്കും. ഈ ശരീരത്തിന്റെ തന്നെ നാശത്തെ 
അനുസരിച്ച്‌ ഈ ഛായാത്മാവും നശിക്കും. ഈ ഛായാത്മ 
ദര്‍ശനത്തില്‍ ഗുഷ്ഠഫലം ഞാന്‍ കാണുന്നില്ല. 

ഏവ മേ വൈഷ മഘവന്നിതി ഹോവാ 

ചൈതം ത്വേവ തേ ഭൂയോ നുവ്യാഖ്യാ 


സ്യാമി; വസാപരാണി ദ്വാത്രിം ശതം 


I 


GB 


വര്‍ഷാണീതി. സഹാപരാണി ദ്വാത്രിം 

ശതം വര്‍ഷാണ്യുവാസ തസ്മൈ ഹോവാച. 

മഘവാനേ ഈ ഛായാത്മാവ്‌ ഇങ്ങനെ തന്നെ എന്നു പ്രജാ 
പതി പറഞ്ഞു. പ്രകൃതമായ ഈ ആത്മാവിനെത്തന്നെ നിനക്കു 
വീണ്ടും വ്യാഖ്യാനിച്ചുതരാം. വേറെ ഒരു മുപ്പത്തിരണ്ടു വര്‍ഷ 
ക്കാലം കൂടി സ്രഹ്മചര്യത്തിലിക്കു. ഇന്ദ്രന്‍ വേറെ ഒരു മുപ്പ 


ത്തിരണ്ടു വര്‍ഷക്കാലം കൂടി ബ്രഹ്മചര്യത്തില്‍ വസിച്ചു. 
അവന പ്രജാപതി പറഞ്ഞു കൊടുത്തു. 


പത്താം ഖണ്ഡം 


യ ഏഷ സ്വപ്നേ മഹീയ മാനശ്ചരത്യേഷ 
ആത്മേതി ഹോവാചൈതദ മൃതമഭയ 
മേതദ്‌ ബ്രഹ്മേതി സഹശാന്ത ഹൃദയഃ 
പ്രവ്രവാജ. സ ഹാ പ്രാപ്യ വ ദേവാ 
നേതദ്‌ ഭയം ദദര്‍ശ തദ്‌ യദ്യ പിദ 
ശരീരമന്ധം ഭവത്യന്ധഃ സ ഭവതി, 

യദി സ്രാമമ സ്രാമോ, നൈ വൈ ഷോ 

സ്യദോഷേണ ദുഷ്യതി 

ഏതാന്നാണോ, സ്വപ്നത്തില്‍ പുജിക്കപ്പെടുന്നതായി സഞ്ച 
രിക്കുന്നത്‌ അത്‌ ആത്മാവാകുന്നു. അത്‌ അമൃതവും അഭയവും 
ആകുന്നു. അതു ബ്രഹ്മമാകുന്നു. ഇങ്ങനെ പ്രജാപതി പറഞ്ഞു. 
അവന്‍ സാന്തഹൃദയനായിട്ട്‌ സ്വഗൃഹത്തിലേക്കു പോയി. 
അവന്‍ ദേവന്മാരെ പ്രാപിക്കുന്നതിനു മുന്‍പുതന്നെ താഴെപ്പറ 
യുന്ന ദോഷം കണ്ടു. ഈ ശരീരം അന്ധമായിരുന്നാലും, ആ 
സ്വപ്നാത്മാവ്‌ അന്ധമല്ലാത്തത്‌ ആയിരിക്കുന്നു. ശരീരം ഗ്രാമ 
മായിരുന്നാലും സ്വപ്നാത്മാവ്‌ സ്രാമമല്ലാത്തതായിരിക്കുന്നു. ഈ 
സ്വപ്നാത്മാവ്‌ ഈ ശരീരത്തിന്റെ ദോഷത്താല്‍ ദുഷിക്കുന്നില്ല. 

ന വധേ നാസ്യഹന്യതേ; നാസ്യസ്രാമ്യേ 

ണ സ്രാമഃ; ഘനന്തിത്വേ വൈനം വിച്ഛാ 

ദയന്തീ വാപ്രിയ വേത്തേവ ഭവതി; അ 

പി രോദിതീവ; നാത്ര ഭോഗ്യ പശ്യാമീതി. 

ഈ ശരീരത്തിന്റെ വധത്താല്‍, സ്വപ്നാത്മാവു ഹനിക്കപ്പെ 
ടുന്നില്ല. ഈ ശരീരത്തിന്റെ സ്രാമാവസ്ഥയാല്‍ സ്വപ്നാത്മാവ്‌ 
(സാമമായിത്തീരുന്നില്ല. എന്നാല്‍ ഈ സ്വപ്നാത്മ്വിനെ ഹനി 
ക്കുന്നതുപോലെയിരിക്കുന്നു. ഓടിക്കുന്നതുപോലെ ഇരിക്കു 
ന്നു. അപ്രിയത്തെ അനുഭവിക്കുന്നതുപോലെ ഇരിക്കുന്നു. കര 
യുന്നതുപോലെ ഇരിക്കുന്നു. ഞാന്‍ ഈ സ്വപ്നാത്മ ദര്‍ശന 
ത്തില്‍ ഇഷ്ടമായ ഫലം കാണുന്നില്ല. 

സ സമില്‍ പാണിഃ പുനരേയായ്‌; 

തം ഹ പ്രജാപതിരുവാച:- മഘവന്‍ 

യ ച്ഛാന്തഹൃദയഃ പ്രാധ്വാജീഃ കിമി 

ച്ഛന്‍ പുനരാഗമ ഇതി. സഹോവാച- 


തദ്യദ്യ പീദം ഭഗവഃ ശരീരമന്ധം ഭവ 


K 


ത്ൃയനന്ധഃ സ ഭവതി, യദിസ്രാമ മ്രസാ 

മോ നൈവൈഷോ ! സ്യ ദോഷേണ ദുഷ്യതി 

ഇന്ദ്രന്‍ പാണിയില്‍ സമിത്തുകളോടുകൂടി വീണ്ടും വന്നു. 
അവനോട്‌ പ്രജാപതി ചോദിച്ചു. മഘവാ, നീ സാന്തഹൃദയ 
നായി പ്രരവജിച്ചിട്ട്‌ എന്തിനെ ഇച്ഛിച്ചുവീണ്ടും വന്നിരിക്കുന്നു? 
അവന്‍ പറഞ്ഞു. ഭഗവാനെ ഈ ശരീരം അന്ധമായിരുന്നാലും, 
ആ സ്വപ്നാത്മാവ്‌ അന്ധമല്ലാത്തതായിരിക്കുന്നു. ഈ ശരീരം 
ര്സമമായിരുന്നാലും സ്വപ്നാത്മാവ്‌ അസ്രാമമായിരിക്കുന്നു. 
ഈ സ്വപ്നാത്മാവ്‌, ഈ ശരീരത്തിന്റെ ദോഷത്താല്‍ തീര്‍ച്ച 
യായും ദുഷിക്കുന്നില്ല. 

ന വധേ നാസ്യ ഹന്യതേ; നാസ്യ സ്രാമ്യേ 

ണ സ്രാമഃ, ഘ്നന്തിത്വേ വൈനം വി 

ചാദയന്തീവാ, (പിയവേ ത്തേവ ഭവത്യ 

പിരോദിതീവ; നാഹ മ്ര്രഭോഗ്യം പശ്യാ 

മീതി. ഏവമേ വൈഷ മഹവന്നിതി 

ഹോവാ ചൈതം ത്വേവതേ ഭൂയോ f 

നു വ്യാഖ്യാസ്യാമി; വസാ പരാണിദ്വാ 

ത്രിംശതം വര്‍ഷണീതി. സഹാപരാ 

ണിദ്വാത്രിം ശതം വര്‍ഷാണ്യുവാസ 

തസ്മൈ ഹോവാച. 

ഈ ശരീരത്തിന്റെ സ്രാമാവസ്ഥയാല്‍ സ്രാമമായിരിക്കു 
ന്നില്ല. എന്നാല്‍ ഈ സ്വപ്നാത്മാവിനെ ഹനിക്കുന്നതുപോലെ 
യിരിക്കുന്നു; ഓടിക്കുന്നതുപോലെയിരിക്കുന്നു, ഈ സ്വപ്നാ 
ത്മാവ്‌ അപ്രിയം അറിയുന്നതുപോയിരിക്കുന്നു. കരയുന്നതു 
പോലെ ഇരിക്കുന്നു, ഞാന്‍ ഈ സ്വപ്നാത്മ ദര്‍ശനത്തില്‍ ഇഷ്ട 
ഫലം കാണുന്നില്ല. മഘവാ, ഇങ്ങിനെതന്നെ യാണ്‌ എന്ന്‌ പ്രജാ 
പതി പറഞ്ഞു. എന്നാല്‍ ഇതിനെത്തന്നെ, നിനക്ക്‌ വീണ്ടും 
വ്യാഖ്യാനിച്ചുതരാം. വേറെ ഒരു മുപ്പത്തിരണ്ടു വര്‍ഷംകൂടി 
ബ്രഹ്മചര്യം അനുഷ്ഠിക്കൂ എന്നു പറഞ്ഞു. അവന്‍ വേറെ ഒരു 


മുപ്പത്തിരണ്ടുവര്‍ഷം കൂടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. അവന്‍ 
പ്രജാപതി പറഞ്ഞു കൊടുത്തു. 


പതിനൊന്നാം ഖണ്ഡം 
തദ്യ ത്രൈതത്‌ സുപ്തഃ സമപ്തഃ സംഗ്ര 
സന്നഃ സ്വപ്നം ന വിജാനാത്യേഷ ആ 
ത്മേതി ഹോവാചൈത ദമൃതമഭയമേത 
ദ്‌ ബ്രഹ്മേതി, സ ഹ ശാന്ത ഹൃദയഃ 
പ്രവ്രവാജ; സ ഹാ പ്രാപ്യൈവ ദേവാ 
നേതദ്‌ ഭയം ദദര്‍ശ: നാഹ ഖല്വയ 
മേവം സംപ്രത്യാത്മാനം ജനാത്യയ 
മഹമസ്മീതി; നോ ഏവേമാനി ഭൂതാ 
നി; വിനാശമേവാ പീതോ ഭവതി, നാ 


ഹമത്ര ഭോഗ്യം പശ്യാമിതി 


ft 


ആ വിഷയത്തില്‍ ആരാണോ, സകലകരണവ്യാപാരങ്ങ 
ളേയും ഉപസംഹരിച്ച്‌, ഈ സ്പ്നം സ്വവിക്കുന്നവനായും, നല്ല 
വണ്ണം പ്രസന്നനായും സ്വപ്നത്തെ അറിയാതിരിക്കുന്നത്‌, അത്‌ 
ആത്മാവാകുന്നു. ഇതി അമൃതവും അഭയവുമാകുന്നു. ഇത്‌ 
ബ്രഹ്മമാകുന്നു. ഇങ്ങനെ പറഞ്ഞു. ഇന്ദ്രന്‍ ശാന്ത ഹൃദയനാ 
യിട്ട്‌ പോയി. ആ ഇന്ദ്രന്‍ ദേവന്മാരുടെ അടുക്കല്‍ എത്തുന്ന 
തിനു മുമ്പായിത്തന്നെ ഈ ഭയം കണ്ടു. ഈ സുഷുപ്താവ 
സ്ഥയില്‍ ഉള്ള ആത്മാവ്‌ ഇത്‌ ഞാന്‍ ആകുന്നു എന്നിങ്ങനെ 
അവനവനെ വേണ്ടും വണ്ണം തീര്‍ച്ചയായും അറിയുന്നില്ല, ഈ 
ഭൂതങ്ങളേ അറിയുന്നില്ല, വിനാശത്തെ പ്രാപിച്ചതുപോലെ 
ആയിത്തീരുന്നു. ഞാന്‍ ഈ സുഷുപ്താത്മ ദര്‍ശനത്തില്‍ ഇഷ്ട 
മായ ഫലം കാണുന്നില്ല. ആ ഇന്ദ്രന്‍ കയ്യില്‍ സമിത്തുകളോ 
ടുകൂടി വീണ്ടും പ്രജാപതിയുടെ അടുക്കല്‍ ചെന്നു. അവനോടു 
പ്രജാപതി പറഞ്ഞു, മാഘവാ, നീ ശാന്തഹൃദയനായിട്ടു പോയ 
തിന്റെ ശേഷം എന്ത്‌ ഇച്ഛിച്ചാണ്‌ വീണ്ടും വന്നിരിക്കുന്നത്‌? 
ഇന്ദ്രന്‍ പറഞ്ഞു. ഭഗവാനേ ഈ സുഷുപ്താത്മാവ്‌ ഇതു ഞാനാ 
കാണുന്നു എന്നിങ്ങനെ അവനവനെ അറിയുന്നില്ലേ? ഈ ഭൂത 
ങ്ങളേയും അറിയുന്നില്ലേ? വിനാശത്തെ പ്രാപിച്ചവനെപ്പോലെ 
ആയിത്തീരുണ്ടോ? ഞാന്‍ ഈ സുഷുപ്താത്മ ദര്‍സനത്തില്‍ 
ഇഷ്ടമായ ഫലം കാണുന്നില്ല. ആത്മാവിനുവിനാശം വരുന്നു 
എന്ന്‌ തോന്നുന്നില്ല. 

ഏവ മേ വൈഷ മഘവന്നിതി ഹോവാ 

ചൈതം ത്വേ വതേ ഭൂയോ നുവ്യാഖ്യാ 

സ്യം മി നോ ഐവാന്യത്രൈ തസ്മാത്‌, 

വസാപരാമി പഞ്ച വര്‍ഷാണീതി 

സഹാപരാണി പഞ്ച വര്‍ഷാണ്യുവാസ 

താന്യേകശതം സംപേദുഃ ഏതത്‌ 

തത്‌ യദാഹുരേ ശതം ഹ വൈ വര്‍ഷാ 

ണി മഘവാന്‍ പ്രജാപതാ ബ്രഹ്മചര്യ 

മുവാസ തസ്മൈ ഹോവാച 

മാഘവാ, ഈ സുഷ്ഠപ്താത്മാവ്‌ അങ്ങനെ തന്നെ എന്ന്‌ 
പ്രജാപതി പറഞ്ഞു. എന്നാല്‍ അതു നിനക്ക്‌ വ്യാഖ്യാനിച്ചുത 
രാം. ഇതല്ലാതെ വേറെ ഒന്നും അതല്ല. ഒരു അഞ്ചു വര്‍ഷം കൂടി 
ബ്രഹ്മചര്യം അനുഷ്ഠിക്കൂ എന്നും പറഞ്ഞു. ഇന്ദ്രന്‍ വേറെ 
അഞ്ചുവര്‍ഷംകൂടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. ഇന്ദ്രന്‍ ബ്രഹ്മ 
ചര്യം അനുഷ്ഠിച്ചു നൂറ്റൊന്നു തികഞ്ഞു. മാഘവാന്‍ നൂറ്റൊന്നു 
വര്‍ഷം പ്രജാപതിയുടെ അടുക്കല്‍ ബ്രഹ്മചര്യത്തോടെ വസി 


ച്ചു. എന്നു പറയാറുള്ളത്‌ ഇതുകൊണ്ടാണ്‌. ഇന്ദ്രനോട്‌ പ്രജാ 
പതി പറഞ്ഞു. 


പന്ത്രണ്ടാം ഖണ്ഡം 


മഘവന്‍, മര്‍ത്ത്യം വാ ഇദം ശരീരമാത്തം 
മൃത്യുനാ തദസ്യാമൃതസ്യ ശരീരസ്യാത്മനോ f 
ധിഷ്ഠാനം; ആത്തോ വൈ സ ശരീരഃ 


പ്രിയാപ്രിയാ ഭ്യാം ന വൈ സ ശരീരസ്യ 


K 


സതഃപ്രിയാ പ്രിയയോരപഹതിരസ്തി; 
അ ശരീരം വാവസന്തം ന പ്രിയാപ്രിയേ 


സ്പൃശതഃ 


മാഘവാ, ഈ ശരീരം നശിക്കുന്ന സ്വഭാവമുള്ളതും, മൃത്യു 
വിനാല്‍ ഗ്രസ്തവും ആകുന്നു. ആ ശറീരം അമൃതവും ശരീര 
മില്ലാത്തതും ആയ ഈ ആത്മാവിന്റെ അധിഷ്ഠാനമാണ്‌. സശ 
രീരനായിരിക്കു മ്പോള്‍, പ്രിയാപ്രിയങ്ങളാല്‍ ഗ്രസ്തനായിരിക്കു 
ന്നു. എന്നത്‌ പ്രസിദ്ധമാണ്‌. സ ശരീരനായിരിക്കുമ്പോള്‍ പ്രിയാ 
പ്രിയങ്ങള്‍ക്ക്‌ മുടക്കം ഇല്ല. അശരീരനായിരിക്കുന്നവനെ പ്രിയാ 
പ്രിയങ്ങള്‍ സ്പര്‍ശിക്കുന്നില്ല. 


അ ശരീരോ വായൂര്രഭം വിദ്യൂത്‌ സ്തന 
യിത്നുര ശരീരാണ്യേതാ നി; തദ്യഥൈ 
താന്യ മുഷ്മാദാകാശാത്‌ സമുത്ഥായ 
പരം ജ്യോതിരുപസംപദ്യ സ്വേന രു 
പേണാഭി നിഷ്പദ്യന്തേ ഏവ മേ വൈ 
ഷസംപ്രസാദോ f സ്മാച്ഛരീരാത്‌ സമു 
ത്ഥായ പരം ജ്യോതിരുപസംപദ്യ സ്വേ 
ന രുപേണാഭിനിഷ്പദ്യതേ; സ ഉത്തമ 
പുരുഷഃ; സ തത്ര പയ്യേതി ജക്ഷന്‍ 
രമമാനഃ സ്ത്രീഭിര്‍വാ യാ നൈ ര്‍വാ 


ജ്ഞാതി ഭിര്‍വം നോപ ജനം സ്മരന്തിദം ശരീരം 


വായു ശരീരമില്ലാത്തതാകുന്നു. വര്‍ഷിക്കുന്നത്‌ വിദ്യുത്‌ 
ആണ്‌. മുഴങ്ങുന്ന മേഘം ഇവ അശരീരങ്ങളാകുന്നു. 
അങ്ങിനെ ഇരിക്കെ ഏതു പ്രകാരത്തിലാണോ ഇവ ആ ആകാ 
ശത്തില്‍ നിന്ന്‌ സമുത്ഥാനം ചെയ്തിട്ട്‌, സൂര്യസംബന്ധിയായ 
പ്രകൃഷ്ഠമായ ജ്യോതിസ്സ്‌ ഏറ്റിട്ട്‌, സ്വന്തരൂപത്തില്‍ അഭിനിഷ്പ 
ന്നങ്ങളാകുന്നുവോ ഇപ്രകാരം ഈ സംപ്രസാദന്‍ ഈ ശരീര 
ത്തില്‍ നിന്ന്‌ സമുത്ഥാനം ചെയ്തിട്ട്‌, പരമമായ ജ്യോതിസ്സു 
പ്രാപിച്ചിട്ട്‌, സ്വരൂപത്തില്‍ അഭിനിഷ്പന്നനാകുന്നു. അങ്ങിനെ 
ആയിത്തീര്‍ന്നവന്‍ ഉത്തമ പുരുഷനാകുന്നു. അവന്‍ ആ 
സ്വാത്മാവില്‍ ഹസിച്ചുകൊണ്ടും, ഭക്ഷിച്ചുകൊണ്ടും സ്ത്രീക 
ളെക്കൊണ്ടോ വാഹനങ്ങളെക്കൊണ്ടോ, ജ്ഞാതികളെ 
ക്കൊണ്ടോ ക്രീഡിച്ചുകൊണ്ടും, സ്ത്രീപുരുഷന്മാരുടെ അന്യോ 
ന്യോപഗമം കൊണ്ടുണ്ടാകുന്ന ആത്മാവെന്നുള്ള നിലയില്‍, 
ആത്മാവിന്റെ സാമീപ്യത്തോടു കൂടി ജനിക്കുന്ന ഈ ശരീ 
രത്തെ സ്മരിക്കാതെ ചുറ്റി സഞ്ചരിക്കുന്നു. 


ഇനി അശരീരസ്വരൂപനും അപഹതപാപ്മത്വാഭി ലക്ഷണ 
ങ്ങളോടു കൂടിയവനുമായ ആ പുരുഷനെ അക്ഷിയില്‍ ഈ 
കാണപ്പെടുന്നു എന്ന്‌ പ്രജാപതി പറഞ്ഞതെങ്ങിനെയാണ്‌? 
എന്നു ചിന്തിക്കുന്നു. ആ പുരുഷന്‍ അക്ഷിയില്‍ പ്രത്യക്ഷമായി 
കാണപ്പെടുന്നതെങ്ങിനെയെന്ന്‌ പറയുന്നു. ചക്ഷുസ്സില്‍ ദര്‍ശ 
നത്തിന്‌ ഹേതു എന്താണെന്ന്‌ പറയുന്നു. 


സ യഥാ പ്രയോഗ്യ ആചരണേയുക്ത, 


ഏവ മേ വായ മസ്മിഞ്ഛരീരേ പ്രാണോ യുക്തഃ 


N 


൮ 


ആ ദൃഷ്ടാന്തമെങ്ങിനെ എന്നാല്‍ഏതു പ്രകാരത്തിലാണോ, 
കുതിര, കാള മുതലായത്‌ സഞ്ചരണ സാധനമായ രഥശകടാദി 
യില്‍ ചേര്‍ക്കപ്പെടുന്നത്‌, അപ്രകാരം തന്നെ ഈ ശരീരത്തില്‍ 
ഈ പ്രാണന്‍ ചേര്‍ക്കപ്പെട്ടിരിക്കുന്നു. 

അഥ യത്രൈകാശ മനുനിഷണ്ണം 

ചക്ഷുഃ സചക്ഷുഷഃ പുരുഷഃ ദര്‍ശ 

നായ ചക്ഷുഃ അഥയോ വേദ ദം 

ജിഘാണീതി സ ആത്മാ; ഗന്ധായ 

കാണം അഥയോ വേദേമഭി വ്യാഹരാ 

ണീ തിസ ആത്മാ; അഭി വ്യാഹാരായവാ 

ക്ക്‌; അഥയോ വേദദം ശൃണവാനീതി 

സ ആത്മാ; ശ്രവണായശ്രോത്രം; അഥ 

യോ വേദദം ന്വേനീതി സ ആത്മാ; 

മനോ! സ്യദൈവം ചക്ഷുഃ സ വാ ഏ 

ഷ ഏതേന ദേവൈന ചക്ഷുഷാ മന 

സൈതാന്‍ കാമാന്‍ പശ്യന്‍ രമതേ 

യ ഏതേ ബ്രഹ്മലോകേ 

ദേഹഛിദ്രത്തില്‍ അനുഷക്തമായ ചക്ഷുസ്സു എവിടെ 
യാണോ അവിടെ പ്രകൃനായ അശരീരനായ ആത്മാവ്‌ ചക്ഷു 
സ്സിലുള്ള പുരുഷന്‍ ആകുന്നു. ചക്ഷുസ്സ്‌ ദര്‍ശനത്തിനുള്ള കര 
ണമാകുന്നു. ഇതിനെ ഞാന്‍ (ഘാണിക്കട്ടെ എന്ന്‌ ആരാണോ 
അറിയുന്നത്‌, അത്‌ ആത്മാവാകുന്നു. (ഘ്രാണേന്ദ്രിയം ഗന്ധഗ്ര 
ഹണത്തിനുള്ള കരണമാകുന്നു. പിന്നെ ഇതിനെ ഞാന്‍ അഭി 
വ്യാഹരിക്കട്ടെ എന്ന്‌ അറിയുന്നത്‌ ആത്മാവാകുന്നു. വാഗി 
ന്രിയം അഭിവ്യാഹാരത്തിനുള്ള കരണമാകുന്നു. ഇതിനെ 
ഞാന്‍ കേള്‍ക്കട്ടെ എന്ന്‌ അറിയുന്നതാരോ, അത്‌ ആത്മാവാ 
കുന്നു. മനസ്സ്‌ ഈ ആത്മാവിന്റെ ദൈവമായ ചക്ഷുസ്സാകുന്നു. 
അങ്ങനെയുള്ള മുക്തന്‍ ഈ ദൈവമായ, ചക്ഷുസ്സായ മന 
സ്സുകൊണ്ട്‌ ബ്രഹ്മലോകത്തിലുള്ളവ ഏവയോ ആ കാമങ്ങളെ 
കണ്ടുകൊണ്ട്‌ രമിക്കുന്നു. 

തം വാ ഏതം ദേവാ ആത്മാന 

മുപാസതേ; തസ്മാതേ; തസ്മാതതേ 

ഷാം സര്‍വേ ച ലോകം ആത്താഃ 

സര്‍വേ ച കാമാഃ, സ സർവാം ശ്ച 

ലോകാനാപ്നോതി, സർവാം ശ്ച കാമാന്‍, 

യസ്തമാത്മാന മനുവിദ്യ വിജാനാതീതി 

ഹ പ്രജാപതിരുവാച പ്രജാപതിരു വാച 

അങ്ങിനെയുള്ള ഈ ആത്മാവിനെ ദേവന്മാര്‍ ഉപാസിക്കു 
ന്നു. അതിനാല്‍ അവര്‍ക്ക്‌ എല്ലാ ലോകങ്ങളും എല്ലാ കാമ 
ങ്ങളും പ്രാപ്തങ്ങളായിരിക്കുന്നു. ആരാണോ ആ ആത്മാവിനെ 
ശാസ്ത്രാചാര്‍യ്യോപദേശങ്ങള്‍ കൊണ്ട്‌ അറിഞ്ഞിട്ട്‌ അനുഭവ 
പ്പെടുന്നത്‌, അവന്‍ എല്ലാ ലോകങ്ങളേയും എല്ലാ കാമങ്ങ 
ളേയും പ്രാപിക്കുന്നു എന്നു പ്രജാപതി പറയുന്നു. 


ഇന്ദ്രന്‍ അനുഷ്ഠിച്ച ്രഹ്മചര്യത്തിന്റെ ഫലമായി ഇന്ദ്രനും 


അതുവഴി ദേവന്മാര്‍ക്കും ആത്മജ്ഞാനം ലഭ്യമായി. Beas 
അല്പായുസ്സാണങ്കിലും, ഇന്ദ്രാദികളെപ്പോലെ ആത്മാവിനെ 
അറിയാന്‍ ശ്രമിക്കുകയാണെങ്കില്‍, എല്ലാ കാമങ്ങളേയും, 
എല്ലാ ലോകങ്ങളേയും പ്രാപിക്കാന്‍ സാധിക്കുന്നതാണ്‌. യസ്ത 
മാത്മാനമനുവിദ്യവിജാനാതി എന്ന്‌ പൊതുവായിട്ടാണല്ലോ പ്രജാ 
പതി പറഞ്ഞിരിക്കുന്നത്‌. അതിനാല്‍ ആത്മജ്ഞാനവും 
അതിന്റെ ഫലപ്രാപ്തിയും ഏവര്‍ക്കും തുല്യമാണ്‌. 


പതിമൂന്നാം ഖണ്ഡം 


ശ്യാമാച്ചബലം പ്രപദ്യേ; ശബലാച്ച്യാ 
[1] ഛ 

മം പ്രപദ്യേ; അശ്വ ഇ വ രോമാണി 

വിധൂയ പാപം, ചന്ദ്ര ഇവ രാഹോ 

ര്‍മ്മുഖാത്‌ പ്രമുച്യ ധൂത്വാ ശരീര, മകൃതം 

കൃതാത്മാ ബ്രഹ്മലോകമദിസംഭവാമീതി. 


ഞാന്‍ ശ്യാമമെന്നു പറയുന്ന ഹാര്‍ദ്ദമായ ബ്രഹ്മത്തിൽ 
നിന്ന്‌, ശബലമെന്നു പറയുന്ന ബ്രഹ്മലോകത്തെ പ്രാപിക്കുമാ 
റാകട്ടെ. ഞാന്‍ ബ്രഹ്മലോകത്തില്‍ നിന്ന്‌ ശ്യാമത്തെ പ്രാപിച്ചി 
രിക്കുകയാണ്‌. ഞാന്‍ അശ്വംരോമങ്ങളെ എന്നപോലെ, 
പാപത്തെ കുടഞ്ഞുകളഞ്ഞിട്ട്‌ രാഹുവിന്റെ മുഖത്തില്‍ നിന്ന്‌ 
മുക്തനായിതതീര്‍ന്നിട്ട്‌, ചന്ദ്രന്‍ എന്ന പോലെ ശരീരം വെടിഞ്ഞ്‌, 
കൃതകൃത്യനായിട്ട്‌ നിത്യമായ ബ്രഹ്മലോകം പ്രാപിക്കുമാറാക 
ട്ടെ. അഭിസംഭവാമി എന്ന്‌ രണ്ടു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്‌ 
മന്ത്രം അവസാനിച്ചു എന്നു കാണിപ്പാനാണ്‌. 


പതിനാലാം ഖണ്ഡം 


ആകാശോ വൈ നാമ നാമരൂപയോ 

ര്‍ന്നിര്‍വഹിതാ; തേ യദന്തരാര്‍ര്‍ദ്ദബ്രഹ്മ, 

തദമൃതം സ ആത്മാ പ്രജാപതേഃ 

സഭാം വേശ്മ പ്രപദ്യേ; യശോ! ഹം 

ഭവാമി ബ്രാഹ്മണാനാം. യശോ, രാ 

ജ്ഞാം, യശോവിശാം, യശോ? ഹമന്‍ 

പ്രാപത്സി; സഹാഹം യശസാം യശഃ, 

ശ്യേത മദത്‌ കമദ ത്കം ശ്യേതം 

ലിന്ദു മാ ഭിഗാം ലിന്ദു മാ ഭിഗാം 

ആകാശമെന്നു ശ്രുതികളില്‍ പ്രസിദ്ധമമായിട്ടുള്ള ആത്മാ 
വ്‌, നാമത്തിന്റെയും രൂപത്തിന്റെയും വ്യാകര്‍ത്താവാകുന്നു. 
ആ നാമരൂപങ്ങള്‍ ഏതിന്റെ മധ്യത്തിലാകുന്നു വോ, അതു ബ്രഹ്മ 
മാകുന്നു. അല്ലെങ്കില്‍ ആ നാമരൂപങ്ങളുടെ മധ്യത്തില്‍ 
ഏതാണോ ഉള്ളത്‌, അതു ബ്രഹ്മമാകുന്നു. അത്‌ അമൃതമാകു 
ന്നു, അത്‌ ആത്മാവാകുന്നു. ഞാന്‍ പ്രജാപതിയുടെ സഭയായ 
ഗൃഹത്തെ പ്രാപിക്കുമാറാകട്ടെ, ഞാന്‍ ബ്രാഹ്മണരുടെ യശ 
സ്സായി ഭവിക്കുമാറാകട്ടെ, രാജാക്കന്മാരുടെ യശസ്സായി ഭവിക്കു 
മാറാകട്ടെ, വൈശ്യരുടെ യശസ്സായി ഭവിക്കുമാറാകട്ടെ, ഞാന്‍ 


മേല്‍ പറഞ്ഞവരുടെ യശസ്സിനെ അനുപ്രാപിക്കുനനതിന്‌ ഇച്ഛി 
ക്കുന്നു. അങ്ങനെയുള്ള ഞാന്‍, ദേഹേന്ദ്രിയമനോ ബുദ്ധിരൂപ 


ങ്ങളായ യശസ്സുകളുടെ ആത്മാവാകുന്നു. ഞാന്‍ രോഹിത 
വര്‍ണ്ണവും, ദന്തഹീനവും, ഭക്ഷിക്കുന്നതും ആയ രോഹിത 


P 


N 


വര്‍ണ്ണമായ പിച്ഛില വസ്തുവിനെ, അഭിഗമിക്കരുത്‌. 


ആത്മാവെന്നു പറയുന്നത്‌ എല്ലാ ജന്തുക്കള്‍ക്കും, 
അന്തര്‍യ്യാമിയും ചൈതന്യസ്വരൂപവും അവനവനുതന്നെ 
അനുഭവമുള്ളതുമാണ്‌. അശരീരനും ആകാശംപോലെ സര്‍വ 
ഗതനും ആയ ആത്മാവ്‌ ബ്രഹ്മമാണ്‌. ആ ആത്മാവായ ബ്രഹ്മം 
അതായത്‌, മരണമില്ലാത്ത സ്വഭാവത്തോടുകൂടിയതാകുന്നു. 
ചതുര്‍മ്മുഖനായ പ്രജാപതിയുടെ സഭയില്‍ പ്രാപിക്കുമാറാ 
കട്ടെ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്‌ അനന്തമായ ആത്മാവിന്റെ 
ലയമാണ്‌. പ്രജാപതിയുടെ സഭയം പ്രാപിക്കുന്നതെന്തിനാണന്ന്‌ 
വിശദീകരിക്കുന്നുണ്ട്‌. ലന്തക്കാപോലെ രോഹിതവര്‍ണ്ണവും, 
ദന്തരഹിതവും, എന്നാല്‍ ഭക്ഷിക്കുന്നതുമായ (അതിനെ സേവി 
ക്കുന്നവരുടെ വീര്‍യ്യവും ബലവും തേജസ്സും നശിപ്പിക്കുന്ന 
തിനാല്‍ ഭക്ഷിക്കുന്ന എന്നു പറഞ്ഞിരിക്കുന്നത്‌) യോനി എന്നു 
പറയുന്ന സ്ത്രീകളുടെ പ്രജനേന്ദ്രമാകുന്ന വസ്തുവിനെ ഞാന്‍ 
പ്രാപിക്കുവാന്‍ ഇടവരരുത്‌ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്‌ 
പുനര്‍ജന്മമുണ്ടാകരുതെന്നതാണ്‌. ലിന്ദുമദ്‌ ഭിഗാം എന്നു രണ്ടു 
തവണ പറഞ്ഞിരിക്കുന്നത്‌, അത്യന്തം അനര്‍ത്ഥമാണെന്ന്‌ 
കാണിപ്പാനാണ്‌. 


പതിനഞ്ചാം ഖണ്ഡം 


തദ്ധൈതദ്‌ ബ്രഹ്മാ പ്രജാപതയ ഉവാ 

ച, പ്രജാപതിര്‍മ്മനവേ, മനുഃ പ്രാജാ 

ഭ്യഃ ആചാര്യ കുലാദ്വേദമധീത്യ 
യഥാവിധാനം ഗുരോഃ കര്‍മ്മാതി ശേഷേ 
ണാദി സമാവൃതി, കുടുംബേ ശുചൌ 
ദേശേ സ്വാധ്യായ മധിയാനോ ധര്‍മ്മികാന്‍ 
വിദധദാത്മനി സര്‍വേന്ദ്രിയാണി സംപ്ര 
തിഷ്ഠാപ്യാ ഹിംസന്‍ സര്‍വഭൂതാന്യന്യത്ര 
തീര്‍ത്ഥേഭ്യഃ സഖല്വേവം വര്‍ത്തയന്‍ 
യാവദായുഷം ബ്രഹ്മലോകമദി സം 
പദ്യതേ, ന ച പുനരാവര്‍ത്തതേ, നച 
പുനരാവര്‍ത്തതേ. 


ഈ ആത്മജ്ഞാനത്തെ ഹിരണ്യ ഗര്‍ഭന്‍ അഥവാ 
ഹിരണ്യഗര്‍ഭന്‍ വഴി പരമേശ്വരന്‍ പ്രജാപതിക്ക്‌ പറഞ്ഞു കൊടു 
ത്തു. ആചാര്യകുലത്തില്‍ നിന്ന്‌ വിധി അനുസരിച്ച്‌ ഗുരുവി 
നുവേണ്ടി കര്‍മ്മം ചെയ്തിട്ട്‌ ബാക്കിയുള്ള സമയം കൊണ്ട്‌ 
വേദാദ്ധ്യയനം ചെയ്തിട്ട്‌, അഭിസമാവര്‍ത്തനം ചെയ്ത്‌, കുടും 
ബത്തില്‍ സ്ഥിതിചെയ്ത്‌, ശുചിയായ ദേശത്തില്‍ ഇരുന്ന്‌, 
സ്വാധ്യായം, അധ്യയനം ഇവ ചെയ്തുകൊണ്ടും ധാര്‍മ്മികന്മാ 
രായ പുത്രന്മാരെ ജനിപ്പിക്കയും, ശിഷ്യരെ സമ്പാദിക്കയും, 
ചെയ്തുകൊണ്ടും എല്ലാം ഇന്ദ്രിയങ്ങളേയും ആത്മാവില്‍ ഉപ 
സംഹരിച്ചും, ശാസ്ത്രത്തില്‍ വിധിച്ചിട്ടുളളിടത്തൊഴികെ 
യാതൊരു ഭൂതങ്ങളേയും ഹിംസിക്കാതെയും, ആയുസ്സുള്ളിട 
ത്തോളം കാലം ഇങ്ങനെ വര്‍ത്തിക്കുന്ന അധികാരി, ബ്രഹ്മ 
ലോകം പ്രാപിക്കുന്നു. വീണ്ടും ആവര്‍ത്തിക്കയില്ല. 


ബ്രഹ്മാവ്‌ അതായതു ഹിരണ്യഗര്‍ഭന്‍ വഴിയായി പരമേശ്വ 


രന്‍, കാശ്യവന്‍ എന്ന പ്രജാപതിക്ക്‌ ഇത്‌ ഉപദേശിച്ചു കൊടു 
ത്തു. കശ്യപന്‍ തന്റെ പുത്രനായ മനുവിനും, മനു തന്റെ പ്രജ 
കള്‍ക്കും ഉപദേശിച്ചു. ഗുരു ശിഷ്യപരമ്പരയായി ഉപനിഷ 
ജ്ഞാനം വിദ്വാന്മാരിലേക്ക്‌ പകരുന്നു. 


ഇതില്‍ ആറു മുതലുള്ള മൂന്ന്‌ അദ്ധ്യായങ്ങളില്‍ ഉള്ള 
ആത്മ വിദ്യ സഫലമാണന്ന്‌ അറിയുന്നിടത്തോളം, കര്‍മ്മങ്ങ 
ലെകൊണ്ട്‌ യാതൊരു പ്രയോജനവുമില്ലന്നുവന്നു കൂടുന്നു. 
അങ്ങിനെ കര്‍മ്മത്തിന്‌ അനര്‍ത്ഥക്യം വരുന്നതിനെ പരിഹരി 
ക്കുന്നതിന്‌, അനുഷ്ഠിക്കപ്പെടുന്ന കര്‍മ്മത്തിന്‌ ഫലമുള്ളതായി 
പറയുന്നുണ്ട്‌. ഗുരുവിനുവേണ്ടി ചെയ്യേണ്ട ജോലികള്‍ ചെയ്തു 
തീര്‍ത്തനിനു ശേഷമുള്ള സമയം കൊണ്ട്‌ വേദാദ്ധ്യയനം ചെയ്യ 
ണമെന്നു പറഞ്ഞിരിക്കുന്നു. നിയമങ്ങളോടുകൂടി അദ്ധ്യായനം 
ചെയ്യുന്ന വേദം മാത്രമെ കര്‍മ്മജ്ഞാനാത്മകഫലങ്ങള്‍ സിദ്ധി 
ക്കുന്നതാകു. ആചാര്യകുലത്തില്‍ നിന്നു തിരിച്ചു വന്നതിനു 
ശേഷം ഗൃഹസ്ഥാശ്രമിക്കു വിധിച്ചിട്ടുള്ള കര്‍മ്മങ്ങള്‍ അനുഷ്ഠി 
ക്കാന്‍ പറഞ്ഞിരിക്കുന്നു. ഗാര്‍ഹസ്ഥയവിധിപ്രകാരമുള്ള കര്‍മ്മ 
ങ്ങളില്‍ സ്വാധ്യായത്തിന്‌ കൂടുതല്‍ പ്രാധാന്യം ഉണ്ട്‌. അവസാ 
നത്തില്‍ യഥാകാലം, പുത്രന്മാരെ ജനിപ്പിച്ച്‌, ശിഷ്യരെ സമ്പാ 
ദിച്ച്‌, എല്ലാ ഇന്ദ്രിയങ്ങളേയും ആത്മാവില്‍ ഉപസംഹരിച്ച്‌, 
ശാസ്ത്രത്തില്‍ വിധിച്ചിട്ടുളളതൊഴികെ മറ്റു യാതൊരു ഭൂതങ്ങ 
ളേയും ഹിംസിക്കാതെ ആയുസ്സുള്ളിടത്തോളം കാലം ജീവി 
ക്കാന്‍ ഉപദേശിച്ചിരിക്കുന്നു. അങ്ങിനെയുള്ളവര്‍ക്ക്‌ മോക്ഷ 
പ്രാപ്തി ഉണ്ടാകും. 


ശാന്തിപാഠം 


ഓം ആവ്യായന്തു മമാങ്ങ്ഗാനി, വാക്‌, പ്രാ 
ണ, ശ്ചക്ഷുഃ ശ്രോത്ര മഥോ ബല, മിന്ദ്രി 
യാണി ച സർവാണി സര്‍വം ബ്രഹ്മാപനി 
ഷദം മാ ₹ ഹം ബ്രഹ്മനിരാകുര്യാം മാമാ 
ബ്രഹ്മനിരാകരോത്‌; അനിരാകരണ 
മസ്ത്വനിരാകരണം മേ! സ്തു; തദാത്മനി 
നിരയേ യ ഉപനിഷല്‍സു, ധര്‍മ്മാസ്തേ 


മയി സന്തു തേ മയി സന്തു. 


എന്റെ അംഗങ്ങളും, വാക്കും, പ്രാണനും ചക്ഷുസ്സും, 


ശ്രോത്രവും, ബലവും എല്ലാ ഇന്ദ്രിയങ്ങലും ഈ ഉപനിഷ 

ത്തിന്റെ അധ്യയത്തിനും, അതില്‍ വിധിച്ചിട്ടുള്ള ഉപസനാദിക 
ളുടെ അനുഷ്ഠാനത്തിനും, മനനാദികള്‍ക്കും ഉപയുക്തമായ 
വിധത്തില്‍ പൂര്‍ണ്ണങ്ങളാകണേ. സര്‍വവും ഉപനിഷത്തില്‍ 

പ്രതിപാദിച്ചിട്ടുള്ള ബ്രഹ്മമാകുന്നു. ഞാന്‍ ബ്രഹ്മത്തെ നിരാക 

രിക്കാതിരിക്കണേ. എന്നെ ബ്രഹ്മം നിരാകരിക്കാതിരിക്കണേ. 

ആ ഉപനിഷത്തില്‍ പ്രതിപാദിച്ചിട്ടുള്ള ബ്രഹ്മം തന്നെ ആയിട്ടു 
ളളവനും, അതിനെ അറിയുന്നതിലും അനുഭവപ്പെടുന്നതിലും, 
താത്പര്യമുള്ളവനുമായ എന്നില്‍, ഉപനിഷത്തുക്കളില്‍ ബ്രഹ്മ 
ത്തിനുള്ളതായിപ്പറയുന്ന ധര്‍മ്മങ്ങള്‍ ഉണ്ടായിരിക്കട്ടെ. 


ഓം ശാന്തിഃ, ഓം ശാന്തിഃ, ഓം ശാന്തിഃ 


൫ 


N 


പ ഞബ്ടഹഓരണ്ടകോപണ്ഷത്ത ൭ 


ശാന്തിപാഠം 


ഓം പൂര്‍ണമദഃ പൂര്‍ണമിദം പൂര്‍ണാത്‌ 
പൂര്‍ണമുദച്യതേ, 
പൂര്‍ണസ്യ പൂര്‍ണമാദസ്യ 
പൂര്‍ണമേവാവാശിഷ്യതേ 


ഓം അവന്‍ (പരമാത്മാവ്‌) പൂര്‍ണ്ണനാകുന്നു. ഇവന്‍ (കാ 
ര്യബ്രഹ്മം) പൂര്‍ണ്ണനാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ പൂര്‍ണ്ണത 
യില്‍ നിന്നു മാത്രമേ പൂര്‍ണ്ണത ഉണ്ടാകുകയുള്ളു. ്രളയകാല 
ത്തില്‍ കാര്യബ്രഹ്മത്തിന്റെ പൂര്‍ണ്ണത്വമുണ്ടായി (തന്നില്‍ തന്നെ 
ലീനനായി) പൂര്‍ണ്ണനായി പരബ്രഹ്മമായി അവശേഷിക്കുന്നു. 
ത്രിവിധ പാപങ്ങളില്‍ നിന്നും ശാന്തിയുണ്ടാകണേ. 


ഒന്നാം അദ്ധ്യായം 
ഒന്നാം ബ്രാഹ്മണം 


1. ഉപ- ഓം. ഉഷാ വാ അശ്വസ്യ മേധ്യേസ്യശിര, 
സൂരൃശ്ചക്ഷുര്‍വാത; പ്രാണോ, വ്യാത്തമഗ്നിര്‍വൈ 
ശ്വാനര; സംവത്സര ആത്മാ ! ശ്വസ്യമേധ്യസ്യ. 
ദ്യ: പൃഷ്ഠ, മന്തരീക്ഷമുദരം, പൃഥിവീപാജസ്യം. 
ദിശ: പാര്‍ശ്വേഅവാന്തരദിശ: പാര്‍ശ്വവ ജതവോ 
f ങ്ഗാനി, മാസാശ്ചാര്‍ദ്ധമാസാശ്ച പര്‍വാണ്യഹോ 
രാത്രാണി പ്രതിഷ്ഠാ, നക്ഷ്രതാണ്യസ്ഥിനി, നഭോ 
മാംസാനി, ഈവധ്യം സികതാ: സിന്ധ വോ ഗുദാ, 
യകൃച്ച ക്ലോമാനശ്ചപര്‍വ്വതാ, ഓഷധയശ്ചവനസ്പ 
തയശ്ച ലോ മാന്യുദ്യന്‍ പൂര്‍വ്വാര്‍ദ്ധോ, നിമ്മോചന്‍ 
ജഘനാര്‍ദ്ധോ യദ്വിജ്യംഭതേ തദ്‌ വിദ്യോതതേ, യദ്വി 
ധൂനുതേ തത്‌ സ്തനയതി യന്മേഹതി തദ്വിര്‍ഷതി 
വാഗേവാസ്യ വാക്‌. 


മേധ്യമായ -- പരിശുദ്ധമായ -- യജ്ഞത്തിനുള്ള അശ്വ 
ത്തിന്റെ ശിരസ്സ്‌ ഉഷസ്സാകുന്നു -- ബ്രാഹ്മമുഹൂര്‍ത്തമാകുന്നു. 
ചക്ഷുസ്സ്‌ സൂര്യനാകുന്നു. പ്രാണന്‍ വാതമാകുന്നു. തുറന്ന 
വായ്‌ വൈശ്വാനരന്‍ എന്നു പറയുന്ന അഗ്നിയാകുന്നു. മേധ്യ 


മായ അശ്വത്തിന്റെ ആത്മാവ്‌ -- ശരീരം സംവത്സരമാകുന്നു. 
പൃഷ്ഠം ദ്യോവാകുന്നു. ഉദരം അന്തരീക്ഷമാകുന്നു. പാദസന 
സ്ഥാനം പൃഥിവിയാകുന്നു. പാര്‍ശ്വങ്ങള്‍ -- വശങ്ങള്‍ ദിക്കു 
കളാകുന്നു. പര്‍ശുക്കള്‍ -- വാരിയെല്ലുകള്‍ അവാന്തരദിക്കുക 
ളാകുന്നു. അംഗങ്ങള്‍ -- അവയവങ്ങള്‍ ജതുക്കളാകുന്നു. പര്‍വ്വ 
ങ്ങള്‍ -- സന്ധികള്‍ മാസങ്ങളും അര്‍ദ്ധമാസങ്ങളും ആകുന്നു. 
പ്രതിഷ്ഠകള്‍ -- പാദങ്ങള്‍ അഹോരാത്രങ്ങളാകുന്നു. അസ്ഥി 
കള്‍ നക്ഷത്രങ്ങളാകുന്നു. മാംസങ്ങള്‍ നഭസ്സാകുന്നു -- നഭസ്സി 
ലുള്ള മേഘങ്ങളാകുന്നു. ഈവധ്യം -- വയറ്റിലുള്ള ദഹിക്കാത്ത 
ആഹാരസാധനം സികതകളാകുന്നു -- മണലുകള്‍ ആകുന്നു. 
ഗുദങ്ങള്‍ -- നാഡികള്‍ സിന്ധുക്കളാകുന്നു -- നദികളാകുന്നു. 
യകൃത്തും ക്ലോമവും പര്‍വ്വതങ്ങളാകുന്നു. രോമങ്ങള്‍ ഓഷ 
ധികളും വൃക്ഷങ്ങളുമാകുന്നു. പൂര്‍വ്വാര്‍ദ്ധം ഉദിക്കുന്ന ആദി 
ത്യനാകുന്നു. പിന്‍പകുതി അസ്തമിക്കുന്ന ആദിത്യനാകുന്നു 
വിജ്്യംഭിക്കുന്നത്‌ -- കോട്ടുവായിടുന്നത്‌ മിന്നല്‍ മിന്നുന്നതാ 
കുന്നു. ശരീരം കുടയുന്നത്‌ ഇടിമുഴങ്ങുന്നതാകുന്നു. മോഹനം 
ചെയ്യുന്നതു വര്‍ഷിക്കുന്നതാകുന്നു. ഈ അശ്വത്തിന്റെ വാക്കു 
ശബ്ദം -- വാക്കുതന്നെയാകുന്നു. 


2. ഉപ -- അഹര്‍വ്വാ, അശ്വം പുരസ്താന്മഹിമാ f 
ന്വജായത;തസ്യ പൂര്‍വ്വേ സമുദ്രോയോനീ; രാത്രി 
രേനം പശ്ചാന്മഹിമാ f ന്വജായത; തസ്യ. പരേ 
സമുദ്രേയോനി:, ഏത വാ അശ്വം മഹിമാനാ വന്വ 
ദിത: സംബഭൂവതു:; ഹയോഭൂത്വാ ദേവാനവഹ 
ദ്വാജീ ഗന്ധര്‍വ്വാനര്‍വ്വാ / സുരാനശ്വോമനുഷ്യാന്‍, 
സമുദ്ര ഏവാസ്യ ബന്ധ; സമുദ്രയോനി: 


അഹസ്സായ മഹിമാവ്‌ അശ്വത്തിന്റെ മുമ്പില്‍ അശ്വത്തെ 
ലക്ഷീകരിച്ച്‌ ജനിച്ചു. ആ അഹസ്സായ മഹിമാവിന്റെ സ്ഥാനം 
കിഴക്കേസമുദ്രമാകുന്നു. ഈ അശ്വത്തിന്റെ പിന്നില്‍ രാത്രി 
യായ മഹിമാവ്‌ അനുജനിച്ചു. ആ രാത്രിയായ മഹിമാവിനെ 
സ്ഥാപിക്കുന്ന സ്ഥാനം അപരസമുദ്രമാകുന്നു. ഈ മഹിമാക്കള്‍ 
അശ്വത്തിന്റെ ഇരുവശത്തും ആയി സംഭവിച്ചു. ഹയമായി 
ത്തീര്‍ന്ന്‌ ദേവന്മാരെ വഹിച്ചു. വാജിയായിത്തീര്‍ന്നു ഗന്ധര്‍വ്വ 
ന്മാരെ വഹിച്ചു. അര്‍വ്വാവായിത്തീര്‍ന്നിട്ട്‌ അസുരന്മാരെ വഹി 
ച്ചു. അശ്വമായിത്തീര്‍ന്നിട്ട്‌ മനുഷ്യരെ വഹിച്ചു. ഈ അശ്വ 


P 


ത്തിന്റെ ബന്ധനസ്ഥാനം സമുദ്രം തന്നെയാകുന്നു. ഉല്‍പ്പത്തി 
കാരണം സമുദ്രമാകുന്നു. 


രണ്ടാം ര്രാഹ്മണം 


3. ഉപ-നൈവേവാഹ കിംചനാഗ്ര ആസീത്‌; 
മൃത്യുനൈവേദമാവൃതമാസീ, ദശനായയാ; അശ 
നായാ ഹി മൃത്യു: തന്മനോ ! കരുതാ  ത്മമ്പീ 
സ്യാമിതി; സോര്‍ച്ചന്ന ചരത്‌; തസ്യാര്‍ച്ചത അപോ 
[ ജായന്ത; അര്‍ച്ചതേവൈമേ കമഭൂദിതി; തദേ 
വാര്‍ക്കസ്യാര്‍ക്കത്വം; കംഹവാ അസ്മൈ ഭവതി, 
യ ഏവമേതദര്‍ക്കസ്യാര്‍ക്കത്വം വേദ. 


ഈ സംസാരമണ്ഡലത്തില്‍ മുമ്പ്‌ - മനസ്സ്‌ മുതലായതുണ്ടാ 
കുന്നതിനുമുമ്പ്‌ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാര്യഭൂത 
മായ ജഗത്ത്‌ അശനായ (വിശപ്പ്‌) ആകുന്ന മൃത്യുവിനാല്‍ തന്നെ 
ആവൃതമായിരുന്നു. വിശപ്പ്‌ മൃത്യുവാണെന്നു പ്രസിദ്ധമാണ 
ല്ലോ. അവന്‍ -ആ മൃത്യു, എനിക്ക്‌ ആത്മാവുള്ളവനായിത്തീര 
ണമെന്നു വിചാരിച്ച്‌ ആ മനസ്സിനെ ഉണ്ടാക്കി. അവന്‍ -ആ പ്രജാ 
പതി, അര്‍ച്ചിച്ചുകൊണ്ട്‌ അവനവനെത്തന്നെ പൂജിച്ചുകൊണ്ട്‌ 
സഞ്ചരിച്ചു. അദ്ദേഹം അര്‍ച്ചിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ അപ്പു 
കള്‍ ഉണ്ടായി. “അര്‍ച്ചിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കുവേണ്ടി 
ജലം ഉണ്ടായി” എന്ന്‌ മൃത്യു വിചാരിച്ചു. അതുതന്നെയാണ്‌ 
അര്‍ക്കന്-അശ്വമേധക്രതുവിന്‌ ഉപയോഗിക്കുന്ന അഗ്നിക്ക്‌ 
അര്‍ക്കത്വത്തിനു ഹേതു. ഇപ്രകാരം ഈ അഗ്നിയുടെ അര്‍ക്ക 
ത്വത്തെ ആര്‍ അറിയുന്നുവോ ഇവന്ന്‌ സുഖം, അല്ലെങ്കില്‍ ജലം 
തീര്‍ച്ചയായും ഉണ്ടാകും. 


4. ഉപ-ആപോ വാ അര്‍ക്ക, സ്തദ്യദപാംശര ആസീത്‌ 
തത്‌ സമഹന്യത; സാ പൃഥിവ്യഭവത്‌; 
തസ്യാമ്രാമൃത്‌; തസ്യരശശാന്തസ്യ തപ്തസ്യ 
തേജോരസോനിരവര്‍ത്തതാഗ്നിഃ 


അര്‍ക്കന്‍ എന്നു പറയുന്നത്‌ അപ്പുകള്‍ ആണ്‌. അതില്‍ 
അപ്പുകള്‍ക്ക്‌ ഏതു ശരം ഉണ്ടായോ- ഏതു ദധിമണ്ഡം പോലെ 
യുള്ള വസ്തു ഉണ്ടായോ അതു സംഹതമായിത്തീരുന്നു. ഒരു 
മിച്ചു ചേര്‍ന്ന്‌ കട്ടിയായിത്തീരുന്നു. അതു പൃഥിവി ആയി 
ത്തീരുന്നു. ആ പൃഥിവിയില്‍ -ആ പൃഥിവിയെ ഉല്പാദിച്ചപ്പോള്‍ 
പ്രജാപതി ശ്രാന്തനായിത്തീരുന്നു. ശ്രാന്തനും തപ്തനും-ഖി 
ന്നനും ആയ - അവന്റെ പ്രജാപതിയുടെ തേജസ്സാകുന്ന രസം 
അഗ്നിയായി-വിരാട്ടായി നിവര്‍ത്തിച്ചു-പ്രജാപതി ശരീരത്തില്‍ 
നിന്ന്‌ നിഷ്ക്രമിച്ചിരിക്കുന്നു. 


5. ഉപ-സത്രേധാ  ! ത്മാനം വ്യാകുരുത; ആദിത്യം 
തൃതീയം, വായും തൃതീയം; സ ഏഷപ്രാണ 
സ്ത്രേധാ വിഹിതഃ; തസ്യ പ്രാചീ ദിക്‌ ശിരഃ, 
അസൌ ചാസന ചേര്‍മ്മൌ; അഥാസ്യ പ്രതീ 
ചിദിക്‌ പുച്ഛം; അസൌ ചാ സൌ ചാ സക്ഥ്യയ; 
ദക്ഷിണാ ചോദീചീ ചപാര്‍ശ്വേ ദൃനഃ പൃഷ്ഠം; 
അന്തരിക്ഷമുദരം; ഇയമുരഃ, സ ഏഷോ [f പ്സു 
പ്രതിഷ്ഠിതഃ യത്രക്വചൈതിദേവ പ്രതിതിഷു 
ത്യേവം വിദ്വാന്‍ 


അവന്‍ -അങ്ങനെ ജനിച്ച പ്രജാപതി മുന്നായി തന്നെതന്നെ 
വിഭജിച്ചു. മൂന്നാമതായി ആദിത്യനെയും മൂന്നാമതായി വായു 
വിനേയും ചെയ്തു. സര്‍വ്വഭൂതാത്മാവായ ഈ പ്രാണന്‍ 
ഇങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള 
അശ്വമേധോപയോഗികമായ അഗ്നിക്ക്‌, കിഴക്കുദിക്ക്‌ ശിരസ്സാ 
കുന്നു. അതു അതും-അഗ്നികോണും ശാനകോണും ഈര്‍മ്മ 
ങ്ങളാകുന്നു-ബാഹുക്കളാകുന്നു. പിന്നെ ഈ അഗ്നിക്ക്‌, പടി 
ഞ്ഞാറേ ദിക്ക്‌ പുച്ഛമാകുന്നു-ഉടലിന്റെ പിന്‍ഭാഗമാകുന്നു. 
അതും അതും-വായുകോണും നിര്യതികോണും സക്ഥികള്‍ 
ആകുന്നു. തെക്കേദിക്കും വടക്കേദിക്കും രണ്ടുവശങ്ങളാകുന്നു. 
ദ്യോവ്‌ പൃഷ്ഠമാകുന്നു-മുതുകാകുന്നു. ആകാശം ഉദരമാകു 
ന്നു. ഇത്-ഈ പൃഥിവി ഉരസ്സാകുന്നു. അങ്ങനെയുള്ള ഈ 
അഗ്നി അപ്പുകളില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇപ്രകാരം അറി 
യുന്നവന്‍ എവിടെ പോയാലും അവിടെത്തന്നെ പ്രതിഷ്ഠയെ 
പ്രാപിക്കുന്നതാണ്‌. 


6. ഉപ-സോ f കാമയത ദ്വിതീയോ ആത്മാ 
ജായേതേ തി സ മനസാ വാചം, മിഥുനം സമഭവ 
ദശനായാമൃത്യുഃ; തദ്രേത ആസീത്‌; സ സംവ 
ത്സരോ f ഭവത്‌; ന ഹ പുരാതതഃ സംവത്സര 
ആസ; തമേ താവന്തം കാലമബിഭോ യാവാന്‍ 
സംവത്സരഃ, തമേതാ വതഃ കാലസ്യ പരസ്താദ 
സൃജത, തംജാതമഭിവ്യാദദാത്‌, സ ഭാണകരോത്‌; 
സൈവ വാഗഭവത്‌. 


അവന്‍ -ആ മൃത്യു “എനിക്ക്‌ രണ്ടാമതൊരു ശരീരം ഉണ്ടാ 
കണം” എന്ന്‌ കാമിച്ചു. ആ അശനായയാകുന്ന മൃത്യു മനസ്സി 
നോട്‌ വാക്കിനെ മിഥുനമാക്കി-ഇണചേര്‍ത്തു. അതില്‍-അ 
ങ്ങനെ ഇണ ചേര്‍ന്നതില്‍ ഏതു രേതസ്സാണോ ഉണ്ടായത്‌ അത്‌ 
സംവത്സരമായിത്തീര്‍ന്നു-സംവത്സരനിര്‍മ്മാതാവായ പ്രജാപ 
തിയായിത്തീര്‍ന്നു. ആ പ്രജാപതിയ്ക്കു മുമ്പ്‌ സംവത്സരം 
എന്നു പറയുന്ന കാലം ഉണ്ടായിരുന്നില്ല. അവനെ-ആ സംവ 
ത്സരകാലനിര്‍മ്മാതാവായ പ്രജാപതിയെ, സംവത്സരം എന്നു 
പറയുന്ന കാലം എത്രത്തോളമാണോ അത്രത്തോളം കാലം, 
ഭരിച്ചു- ഗര്‍ഭത്തിനുള്ളില്‍ മൃത്യു ഭരിച്ചു. അത്രയും 
കാലത്തിന്റെശേഷം അവനെ -ആ പ്രജാപതിയെ സൃഷ്ടിച്ചു. 
ജനിച്ച അവന്റെ നേരെ വാ പിളര്‍ന്ന്‌ ഭക്ഷിപ്പാനായി മൃത്യു വാ 
പിളര്‍ന്നു. അവന്‍ “ഭാണ്‍” എന്ന ശബ്ദത്തെ ഉണ്ടാക്കി അതു 
തന്നെ വാക്കായിത്തീര്‍ന്നു. 


7. ഉപ-സ ഐക്ഷത.-യദിവാ ഇമമഭിമംസ്ധ്യേ 
കനീയോ  ന്നം കരിഷ്യഇതി. സ തയാ വാചാ 
തേനാ  ത്മനേദം സര്‍വമസ്യജത, യദിദം കിം 
ചര്‍ച്ചോ, യജും ഷി, സാമാനി, ഛന്ദാംസി, 
യജ്ഞാന്‍, പ്രജാഃ, പശൂന്‍സ യദ്യദേവാസ്യജത 
തത്തദത്തുമ്രധിയത; സര്‍വം വാ ആത്തീതി തദ 
ഭിതേ രദിതത്വം, സര്‍വ സ്ധയൈതസ്യാത്താ ഭവതി, 
സര്‍വമസ്യാന്നംദ ഭവതി യ ഏവമേത ദ ദിതേരദി 
തിത്വം വേദ. 


അവന്‍-മൃത്യു, “ഈ കുമാരനെ ഹിസിക്കയാണെങ്കില്‍, 
ഞാന്‍ അന്നത്തെ അല്‍പമാക്കി ചെയ്യും” എന്ന്‌ ഈക്ഷിച്ചു- 


fe 


വിചാരിച്ചു. അവന്‍-മൃത്യു ആ വാക്കു കൊണ്ടും-മുമ്പു പറഞ്ഞ 
ത്രയീരൂപമായ വാക്കുകൊണ്ടും ആ മനസ്സുകൊണ്ടും ഈ 

സര്‍വമായ സ്ഥാവരവും ജംഗമവുമായ ഈ ജഗത്തിനെ 

എല്ലാം, അതായത്‌, - ജക്കുകളേയും യജ്ജുസ്സുകളെയും സാമ 
ങ്ങളെയും ഗായത്രി മുതലായ ഛന്ദസ്സുകളെയും യജ്ഞങ്ങ 

ളെയും പ്രജകളെയും പശുക്കളെയും സൃഷ്ടിച്ചു. അവന്‍- ആ 
മൃത്യു ഏതിനെ എല്ലാം സൃഷ്ടിച്ചുവോ അതിനെ ഒക്കെ ഭക്ഷി 

ക്കുന്നതിന്‌ ഒരുങ്ങി എല്ലാത്തിനെയും ഭക്ഷിക്കുന്നു എന്നുള്ളതു 
ഏതോ ഇതാണു അദിതിയുടെ അദിതിത്വം. ഇപ്രകാരം ഈ അദി 
തിയുടെ അദിതിത്വത്തെ ആര്‍ അറിയുന്നുവോ അവന്‍ ഈ ജഗ 
ത്തിന്റെ എല്ലാം സര്‍വാത്മാവായിത്തീരുന്നതാണ്‌. അവന്ന്‌ 

എല്ലാം അന്നമായിത്തീരുകയും ചെയ്യുന്നതാണ്‌. 


8. ഉപ-സോ 1 കാമയത, ഭൂയസാ യജേഞനഭൂയോ 
യജേയേതി, സോ [ ശ്രാമൃത്‌; സതപോ 1 തപ്യത; 
തസ്യ ശ്രാന്തസ്യ തപ്തസ്യയശോ വീര്യമുദ്രകാ 
മത്‌; പ്രാണാവൈ യശോ വീര്യം; തത്‌ പ്രാണേ 
ഷൂത്‌ ക്രാന്തേഷു ശരീരം ശ്വയിതു മ്രധിയത; തസ്യ 
ശരീര ഏവമന ആസീത്‌. 


അവന്‍ -ആ പ്രജാപതി, “വലുതായ യജ്ഞംകൊണ്ട്‌ 
വീണ്ടും എനിക്ക്‌ യജിക്കണം” ഇങ്ങനെ കാമിച്ചു അവന്‍ 
ശ്രാന്തനായി. അവന്‍ തപസ്സിനെ തപിച്ചു. ശ്രാന്തനും തപ്തനു 
മായ അവന്റെ യശസ്സും വീര്യവും ഉത്ക്രമിച്ചു. യശസ്സും 
വീര്യവും പ്രാണങ്ങളായി. അതിനാല്‍ പ്രാണങ്ങള്‍ ഉത്കാന്ത 
ങ്ങളായപ്പോള്‍ ശരീരം വീങ്ങിത്തുടങ്ങി. എന്നിട്ടും അവന്റെ 
മനസ്സ്‌ ശരീരത്തില്‍തന്നെ ഉറച്ചിരുന്നു. 


9. ഉപ-സോ  കാമയത, മേധ്യം മ ഇദം സ്യാ ദാത്മ 
ന്ധ്യനേന സ്യാമിതി, തതോ [ ശ്വഃ സമഭവത്‌, യദ 
ശ്വത്‌ തന്മേധ്യമഭൂദിതി തദേവാശ്വമേധ സ്യ ശ്വ മേധ 
ത്വം. ഏഷ ഹ വാ അശ്വമേധം വേദ യ ഏന മേവം 
വേദ തമനവരുധ്യൈ വാമന്യത, തം സംവത്സ 
രസ്യ പരസ്താദാത്മന ആലഭത പശൂന്‍ ദേവതാഭ്യഃ 
പ്രത്യയഹത്‌; തസ്മാത്‌ സര്‍വ ദേവത്യം പ്രോഷിതം 
പ്രാജാപത്യ മാലഭന്തേ; ഏഷ ഹ വാ അശ്വമേധോ 
യ ഏഷതപതി; തസ്യസംവത്സര ആത്മാ ₹ യമ 
ഗ്നിരര്‍ക്കസ്തസ്യേമേ ലോകാ ആത്മാനഃ താ വേതാ 
വര്‍ക്കാശ്വ മേധ. സോ പുനരേകൈവ ദേവതാ 
ഭവതി മൃത്യുരേവ; അപപുനര്‍മ്മൃത്യുംജയതി 
നൈനം മൃത്യുരസ്യാത്മാ ഭവത്യേതാ സാം ദേവ 
താനാ മേകോഭവതി. യ ഏവം വേദ. 


“എന്റെ ഈ ശരീരം മേധ്യമായിത്തീരണേ. ഈ ശരീരം 
കൊണ്ട്‌ എനിക്ക്‌ ആത്മാവുള്ളവനായിത്തീരണേ.” എന്ന്‌ ആ 
പ്രജാപതി ആഗ്രഹിച്ചു. അതിനാല്‍ അശ്വമായിത്തീര്‍ന്നു. 
ഏതാണോ ശ്വയിച്ചത്‌ അത്‌ മേധ്യമായിത്തീര്‍ന്നു. എന്നുള്ളതു 
തന്നെയാണ്‌ അശ്വമേധത്തിനുള്ള അശ്വമേധത്വം എന്ന ധര്‍മ്മം. 
ഇവനെ- ഈ അശ്വത്തേയും മേല്‍പറഞ്ഞ പ്രകാരമുള്ള അഗ്നി 
രൂപനായ സൂര്യനേയും ഇങ്ങനെ-മേലാല്‍ ചുരുക്കത്തില്‍ 
കാണിക്കുവാന്‍ പോകുന്ന വിശേഷണത്തോടുകൂടി ആര്‍ അറി 
യുന്നുവോ അവന്‍ അശ്വമേധത്തെ അറിയുന്നു. അതിനെ-ആ 


അശ്വത്തെ അവരോധിക്കാതെതന്നെ-തടുക്കാതെതന്നെ 
പതി ചിന്തിച്ചു. ഒരു സംവത്സരത്തിനുശേഷം ആ അശ്വത്തെ 
തനിക്കുവേണ്ടി ആലംഭനം ചെയ്ത്‌ -വധിച്ച്‌-മറ്റു ദേവത 
കള്‍ക്കായി മറ്റു പശുക്കളെ ബലികൊടുത്തു. അതിനാല്‍-പ്ര 
ജാപതി ഇപ്രകാരം ചിന്തിച്ചതിനാല്‍ ആണ്‌ എല്ലാ ദേവതക 
ളെയും സംബന്ധിച്ചതും പ്രോക്ഷണം ചെയ്യപ്പെട്ടതും ആയ 
പ്രജാപതി ദേവതയായിട്ടുള്ള പശുവിനെ ആലംഭനം ചെയ്യുന്ന 
ത്-യാജ്ഞികന്മാര്‍ വധിക്കുന്നത്‌. ഈ തപിക്കുന്നതാരോ അത്‌ 
അശ്വമേധമാകുന്നു. അവന്ന്‌ സംവത്സരം എന്നു പറയുന്ന 
കാലം ആത്മാവാകുന്നു-ശരീരമാകുന്നു. ഈ അഗ്നി-പാര്‍ത്ഥി 
വാഗ്നി അര്‍ക്കനാകുന്നു. ഈ അഗ്നിയാകുന്ന അര്‍ക്കന്‍ ഈ 
മൂന്നു ലോകങ്ങള്‍ ആത്മാക്കളാകുന്നു-ശരീരാവയവങ്ങളാകു 
ന്നു. അങ്ങനെയുള്ള ഈ അര്‍ക്കാശ്വമേധങ്ങള്‍ പിന്നെയും 
മൃത്യുാവാകുന്ന ആ ദേവത തന്നെ ആയിത്തീരുന്നു. ഇപ്രകാരം 
ആര്‍ അറിയുന്നുവോ അവന്‍ വീണ്ടുമുള്ള മൃത്യുവിനെ 
തോല്പിക്കുന്നതാണ്‌. അവനെ മൃത്യു പ്രാപിക്കുകയില്ല. മൃത്യു 
അവന്റെ ആത്മാവായിത്തീരുന്നു. ഈ ദേവതകള്‍ക്ക്‌ ഏകനായ 
ആത്മാവായും അവനായിത്തീരുന്നു. 


മുന്നാം ്രാഹ്മണം 


10. ഉപ-ദ്വായാ ഹ പ്രാജാപത്യാ, ദേവാശ്ചാ സുരാശ്ച; 
തതഃ കാനീയസാ ഏവദേവാ ജ്യായസാ അസുരാഃ, 
ത ഏഷു ലോകേഷ്യ സ്പര്‍ദ്ധന്ത; തേ ഹ ദേവ 
ഉചുര്‍ഹന്താ സുരാന്യജ്ഞ ഉദ്ഗീഥേനാത്യ 
യാമേതി. 


പ്രജാപതിയുടെ അപത്യങ്ങള്‍ ദേവന്മാരും അസുരന്മാരും 
രണ്ടു കൂട്ടര്‍ ആകുന്നു. അവരില്‍ ദേവന്മാര്‍ അല്പന്മാര്‍ 
തന്നെയാകുന്നു. അസുരന്മാര്‍ അധികന്മാര്‍ ആകുന്നു. അവര്‍ 
ആ അസുരന്മാരും ദേവന്മാരും ഈ ലോകങ്ങള്‍ നിമിത്തമായി 
തമ്മില്‍ തമ്മില്‍ സ്പര്‍ദ്ധിച്ചു. ആ ദേവന്മാര്‍ പറഞ്ഞു.-“ഇപ്പോള്‍ 
യജ്ഞത്തില്‍ അസുരന്മാരെ ഉദ്ഗീഥംകൊണ്ട്‌ നമുക്ക്‌ അതിഗ 
മിക്കാം”. 


1. ഉപ- തേ ഹ വാചമൂചുസ്ത്വം ന ഉദ്ഗായേതി. ത 
ഥേതി തേ ഭ്യോ വാ ഗുദഗായത്‌; യോ വാ ചി 
ഭോഗസ്തം ദേവേഭ്യ ആ ഗായത്‌; യത്‌ കല്യാണം 
വദതി തദാത്മനേ, തേ വിദുരനേ നൈവ ന 
ഉദ്ഗാത്രാ ! ത്യേഷ്യന്തീതി; തമഭിദ്രുത്യ പാപ്മനാ 
f വിധ്യന്‍; സ യഃ സപാപ്മാ യദേവേദമ പ്രതി 
രൂപം വദതി; സ ഏവ സ പാപ്മാ. വ. 


അവര്‍-ദേവന്മാര്‍ വാക്കിനോട്- വാഗഭിമാനിനിയായ ദേവത 
യോട്‌ “നീ ഞങ്ങള്‍ക്കുവേണ്ടി ഉദ്ഗാനം ചെയ്യുക” എന്ന്‌ പറ 
ഞ്ഞു. “അങ്ങനെയാകട്ടെ”എന്ന്‌ വാഗ്ദേവത അവര്‍ക്കുവേണ്ടി 
ഉദ്ഗാനം ചെയ്തു. വാക്കുനിമിത്തമായി ഉള്ള ഭോഗം ഏതോ 
ആ ഭോഗത്തെ ദേവന്മാര്‍ക്കായി ആഗാനം ചെയ്തു കല്യാണ 
മായിവദിക്കുക എന്നതു ഏതോ അതിനെ തനിയ്ക്കായി 
ആഗാനം ചെയ്തു. 


അവര്‍-അസുരന്മാര്‍ “ഈ ഉദ്ഗാതാവിനെകൊണ്ട്‌ നമ്മളെ 
ദേവന്മാര്‍ അതിഗമിക്കും” എന്ന്‌ അറിഞ്ഞു. ആ ഉദ്ഗാതാവിനെ 


I 


N 


അഭിഗമിച്ചിട്ടു പാപ്മാവുകൊണ്ടു വേധിച്ചു-താഡിച്ചു. ആ 
പാപ്മാവ്‌ ഏതോ അത്‌ ഏതു നിമിത്തമാണോ ഈ അപ്രതിരൂ 
പമായി പറയുന്നത്‌ അതു തന്നന്നെയാകുന്നു. ആ പാപ്മാവു 
-അപ്രതിരൂപമായി പറയുന്നതിനു നിമിത്തമായ ആ പാപ്മാവ്‌ 
പ്രജാപതിയുടെ വാക്കില്‍ ഉള്ളതുതന്നെയാകുന്നു. 


12. ഉപ-അഥ ഹ പ്രാണമുചുസ്ത്വം ന ഉദ്ഗായേതി 
തഥേതി തേഭ്യഃ പ്രാണ ഉദ്ഗായത്‌. യഃ പ്രാണേ 
ഭോഗസ്തം ദേവേഭ്യ ആഗായത്‌; യത്‌ കല്യാണം 
ജിരഘതി തദാത്മനേ. തേ വിദുരനേന വൈന 
ഉദ്ഗാത്രാ  ത്യേഷ്യന്തീതി, തമഭിദ്ര്യുത്യപാപ്മനാ 
f വിധ്യന്‍; സ യഃ സ പാപ്മാ യ ദേ വേദമ 
പ്രതിരൂപം ജിരഘതി; സ ഏവ സ പാപ്മാ 


അനന്തരം പ്രാണനോട്‌, “നീ ഞങ്ങള്‍ക്കുവേണ്ടി, ഉഗ്ദാനം 
ചെയ്യുക” എന്ന്‌ ദേവന്മാര്‍ പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്നു 
പറഞ്ഞ്‌, പ്രാണന്‍ അവര്‍ക്കുവേണ്ടി ഉദ്ഗാനം ചെയ്തു. 
പ്രാണന്‍ നിമിത്തമുള്ള ഭോഗം ഏതോ, അതിനെ ദേവന്മാര്‍ക്കു 
വേണ്ടി ആഗാനം ചെയ്തു. കല്യാണമായിട്ടുള്ളതിനെ 
ഘ്ഘാണിക്ക എന്നത്‌ ഏതോ അതിനെ തനിക്കുവേണ്ടി ആഗാനം 
ചെയ്തു. “ഈ ഉദ്ഗാതാവിനെക്കൊണ്ട്‌ നമ്മെ ദേവന്മാര്‍ അതി 
ഗമിക്കും” എന്ന്‌ അസുരന്മാര്‍ അറിഞ്ഞു. ആ ഉദ്ഗാതാവിന്റെ 
നേരെ ചെന്നു പാപംകൊണ്ട്‌ ആ പ്രാണനെ വേധിച്ചു. ആ പാപം 
ഏതോ അത്‌, ഏതു നിമിത്തമാണോ ഈ അനുചിതമായിട്ടു 
ളളതിനെ (ഘാണിക്കുന്നത്‌ അതു തന്നെ. അനുചിതമായിട്ടുള്ള 
തിനെ പ്ഘാണിക്കുന്നതുകൊണ്ട്‌ അനുമിക്കപ്പെടുന്ന ആ പാപ്മാ 
വ്‌, പ്രജാപതിയുടെ പ്രാണനിലുള്ളതുതന്നെ. 


13. ഉപ-അഥ ഹ ചക്ഷു രൂചു സ്ത്വം ന ഉദ്ഗായേതി; 
തഥേതി തേഭ്യാശ്ചക്ഷുരുദഗായത്‌. യ ശ്വക്ഷുഷി 
ഭോഗസ്തം ദേവേഭ്യ ആഗായത്‌; യത്‌ കല്യാണം 
പശ്യതി തദാത്മനേ. തേ വിദുരനേന വൈ ന ഉദ്ഗാ 
ത്രാത്യേ ഷ്യന്തീതി; തമഭിദ്രുത്യപാപ്മനാ f വിധ്യന്‍. 
സ യഃ സ പാപ്മാ യ ദേവേദമപ്രതിരൂപം പശ്യതി 
സ ഏവ സ പാപ്മാ 


അനന്തരം ചക്ഷുസ്സിനോട്‌, “നീ ഞങ്ങള്‍ക്കുവവേണ്ടി 
ഉദ്ഗാനം ചെയ്യൂ” എന്ന്‌ ദേവന്മാര്‍ പറഞ്ഞു. “അങ്ങനെ 
ആകട്ടെ” എന്നു പറഞ്ഞ്‌, ചക്ഷുസ്സ്‌ അവര്‍ക്കുവേണ്ടി ഉദ്ഗാനം 
ചെയ്തു. ചക്ഷുസ്സ്‌ നിമിത്തമായുള്ള ഭോഗം ഏതോ അതിനെ 
ദേവന്മാര്‍ക്കായി ആഗാനം ചെയ്തു. കല്യാണമായിട്ടു ളളതിനെ 
കാണുക എന്നുള്ളതു ഏതോ അതിനെ തനിയ്ക്കായി ആഗാനം 
ചെയ്തു. “ഈ ഉദ്ഗാതാവിനെക്കൊണ്ട്‌ ദേവന്മാര്‍ നമ്മെ അതി 
ഗമിക്കും” എന്ന്‌ ആ അസുരന്മാര്‍ അറിഞ്ഞ്‌ ആ ഉദ്ഗാതാവിനെ 
അഭിദ്രവിച്ചിട്ട്‌ പാപ്മാവിനെക്കൊണ്ട്‌ വേധിച്ചു. ആ പാപ്മാവു 
ഏതോ അത്‌ യാതൊന്നു നിമിത്തമാണോ ഈ അനുചിതമാ 
യിട്ടുളളതിനെ കാണുന്നത്‌ അതുതന്നെയാണ്‌. അനുചിതമായി 
ട്ടുള്ളതിനെ കാണുന്നതിനു നിമിത്തമായ ആ പാപ്മാവു പ്രജാ 
പതിയുടെ ചക്ഷുസ്സില്‍ അസുരന്മാര്‍ ചേര്‍ത്തതുതന്നെയാണ്‌. 


14. ഉപ-അഥ ഹ ശ്രോത്ര മൂ ചുസ്ത്വം ന ഉദ്ഗായേതി. 
തഥേതി തേഭ്യഃ ശ്രോത്ര മുദഗായത്‌. യഃ ശ്രോത്രേ 


ഭോഗസ്തം ദേവേഭ്യ ആഗായത്‌; യത്‌ കല്യാണ 
ശൃണോതി തദാത്മനേ, തേ വി ദുരനേ വൈന 
ഉദ്ഗാത്രാ ! തേഷ്യന്തീതി. തമഭിദ്രുത്യ പാപ്മനാ 
[ വിധ്യന്‍ സയഃ സ പാപ്മാ യ ദേവേദമ 
പ്രതിരൂപം ശൃംണോതി; സ ഏവ സ പാപ്മാ 


അനന്തരം “നീ ഞങ്ങള്‍ക്കായി ഉദ്ഗാനം ചെയ്ക” എന്ന്‌ 
ശ്രോത്രത്തോട്‌ പറഞ്ഞു. “അങ്ങനെയാകട്ടെ” എന്നു പറഞ്ഞ്‌, 
ശ്രോത്രം ആ ദേവന്മാര്‍ക്കായി ഉദ്ഗാനം ചെയ്തു. ശ്രോത്രം നിമി 
ത്തമുള്ള ഭോഗം ഏതോ അതിനെ ദേവന്മാര്‍ക്കായി ആഗാനം 
ചെയ്തു. കല്യാണത്തെ -ശോഭനമായിട്ടുള്ളതിനെ കേള്‍ക്കു 
എന്നത്‌ ഏതോ അതിനെ തനിക്കായി ആഗാനം ചെയ്തു. “ഈ 
ഉദ്ഗാതാവിനെക്കൊണ്ട്‌ നമ്മേ ദേവന്മാര്‍ അതിഗമിക്കും” എന്ന്‌ 
അസുരന്മാര്‍ അറിഞ്ഞു. ആ ഉദ്ഗാതാവിന്റെ നേരേ ചെന്ന്‌ 
പാപ്മാവുകൊണ്ട്‌ വേധിച്ചു. ആ പാപ്മാവ്‌ ഏതോ അത്‌, ഏതു 
നിമിത്തമാണോ ഈ അനുചിതമായിട്ടുള്ളതിനെ കേള്‍ക്കുന്നത്‌ 
അതുതന്നെയാണ്‌. അനുചിത ശ്രവണത്തിനു നിമിത്തമായ ആ 
പാപ്മാവ്‌ പ്രജാപതിയുടെ ശ്രോത്രത്തില്‍ ഉള്ളതുത 
ന്നെയാകുന്നു. 


15. ഉപ-അഥ ഹ മനഈചുസ്ത്വം ന ഉദ്ഗായേതി. 
തഥേതി തേഭ്യോ മന ഉദ്ഗായത്‌. യോ മനസി 
ഭോഗസ്തം ദേവേഭ്യ ആഗായത്‌. യത്‌ കല്യാണം 
സങ്ക ല്പയതി തദാത്മനെ. തേ വിദുരനേന വൈന 
ഉദ്ഗാത്രാ 1 ത്യേഷ്യന്തീതി. തമഭിദ്രുത്യ പാപ്മനാ 
f വിധ്യന്‍. സ യഃ സ പാപ്മാ യദേവേദ മപ്രതി 
രൂപം സങ്കല്പയതി. സ ഏവ സ പാപ്മാ. ഏവ 
മേനാഃ പാപ്മനാ 1 വിധ്യന്‍ ഏവ മ ഖല്വേതാ 
ദേവതാഃ ദേവതാഃ പാപ്മഭിരുപാസ്യജന്‍. 


പിന്നെ മനസ്സിനോട്‌ “നീ ഞങ്ങള്‍ക്കുവേണ്ടി ഉദ്ഗാനം 
ചെയ്ക” എന്ന്‌ ദേവന്മാര്‍ പറഞ്ഞു. “അങ്ങനെ ആകട്ടെ” എന്നു 
പറഞ്ഞ്‌, മനസ്സ്‌ ആ ദേവന്മാര്‍ക്കായി ഉദ്ഗാനം ചെയ്തു. മന 
സ്സുനിമിത്തമുള്ള ഭോഗം ഏതോ അതിനെ ദേവന്മാര്‍ക്കായി 
ആഗാനം ചെയ്തു. കല്യാണമായിട്ടുള്ളതിനെ സങ്കല്‍പിക്കുന്നു 
എന്നുള്ളത്‌ ഏതോ, അതിനെ തനിക്കുവേണ്ടി ആഗാനം 
ചെയ്തു. “ഈ ഉദ്ഗാതാവിനെക്കൊണ്ടു നമ്മെ ദേവന്മാര്‍ അതി 
ഗമിക്കും.” എന്ന്‌, അസുരന്മാര്‍ അറിഞ്ഞു. ആ ഉദ്ഗാതാവിനെ 
അഭിദ്രവിച്ച്‌, പാപ്മാവു കൊണ്ട്‌ വേധിച്ചച്ച. ആ പാപ്മാവ്‌ ഏതോ 
അത്‌, ഏതു നിമിത്തമാണോ ഈ അനുചിതമായിട്ടുള്ളതിനെ 
സങ്കല്പിക്കുന്നത്‌, അതുതന്നെ ആകുന്നു. അനുചിതമായിട്ടു 
ളളതിനെ സങ്കല്പിക്കുന്നതിനു നിമിത്തമായ ആ പാപം അതു 
തന്നെ പ്രജാപതിയുടെ മനസ്സില്‍ ഉണ്ടായിരുന്നതുതന്നെ. ഇപ്ര 
കാരം ഈ ദേവതകളെ പാപ്മാവുകൊണ്ട്‌ വേധിച്ചു; അതായ 
തു, വാഗാദികളെ പാപ്മാവോടു യോജിപ്പിച്ചതുപോലെതന്നെ 
ഈ ത്വഗാദി ദേവതകളെ പാപ്മാക്കളോടു യോജിപ്പിച്ചു. 


16. ഉപ-അഥ ഹേമമാസന്യം പ്രാണമൂചുസ്ത്വം ന ഉദ്‌ 
ഗായേതി; തഥേതി തേഭ്യ ഏഷപ്രാണളഉദ്ഗായത്‌; തേ 
വിദുരനേന വൈ ന ഉദ്ഗാത്രാ ! ത്യേഷ്യന്തീനിതമ 
ഭിശ്യുത്യപാപ്മനാ 1 വിവ്യത്സന്‍; സ യഥാ 
ശ്മാന മൃത്വാ ലോഷ്ടോ വിധ്വംസേതൈവം ഹൈവ 


fe 


വിധ്വം സമാനാ വിഷ്വഞ്ചോ വിനേശുഃ തതോ 
ദേവാ അഭ വന്‍പരാ സുരാഃ; ഭവത്യാത്മനാ, പരാ 
 സ്ൃദ്വി ഷന്‍ഭ്രാതൃവ്യോ ഭവതി, യേ ഏവം വേദ. 


[7 


അനന്തരം ഈ അസ്യത്തിലുള്ള പ്രാണനോട്‌, “നീ 


ഞങ്ങള്‍ക്കുവേണ്ടി ഉദ്ഗാനം ചെയ്ക” എന്ന്‌ ദേവന്മാര്‍ പറഞ്ഞു. 
“അങ്ങനെ ആകട്ടെ” എന്നു പറഞ്ഞ്‌, പ്രാണന്‍ അവര്‍ക്കായി 

ഉദ്ഗാനം ചെയ്തു. “ഈ ഉദ്ഗാതാവിനെക്കൊണ്ട്‌ നമ്മെ ദേവ 
ന്മാര്‍ അതിഗമിക്കും” എന്ന്‌ ആ അസുരന്മാര്‍ അറിഞ്ഞു. 

അവന്റെ നേരേ ചെന്നിട്ടു പാപ്മാവിനെക്കൊണ്ട്‌ വേധിക്കുവാന്‍ 
ഇച്ഛിച്ചു. അത്‌ എങ്ങനെ എന്നാല്‍, എപ്രകാരം ലോഷ്ടും (മണ്ണാ 
കട്ട) പാഷാണത്തെ പ്രാപിച്ചിട്ട്‌ വിധ്വംസിക്കുമോ, ഇപ്രകാരം 
തന്നെ വിശേഷിച്ചു ധ്വസ്തരായിട്ട്‌, നാനാഗതികളായി വിനാ 

ശത്തെ പ്രാപിച്ചു. അനന്തരം ദേവന്മാര്‍, പ്രകൃതരായ വാഗാദി 
കള്‍ അശ്ധ്യാദ്യാത്മകമായ സ്വന്ത രൂപത്തിലായിത്തീര്‍ന്നു. 

അസുരന്മാര്‍ പരാഭൂതരായിത്തീര്‍ന്നു, വിനഷ്ടരായിത്തീര്‍ന്നു. 
ആരാണോ ഇപ്രകാരം അറിയുന്നത്‌ അവന്‍ താനായിത്തീരും. 
ഇവന്റെ ശത്രുവായ (ഭാതൃവ്യന്‍ പരാഭൂതനാകും. 


17. ഉപ-തേഹോചുട, ക്വനുസോഭൂദ്‌, യോ ന ഇത്ഥമ 
സക്തേതി. അയമാസ്യേ 1 ന്തരിതി; സോ! യാസ്യ 


ആങ്‌ ഗിരസോ [f ങ്ഗാനാം ഹിരസഃ 


അവര്‍-പ്രജാപതിയുടെ പ്രാണങ്ങള്‍ - പറഞ്ഞു:- “ആരാണോ 
നമ്മേ ഇപ്രകാരം ദേവഭാവത്തോടു ചേര്‍ത്തത്‌, അവന്‍ എവിടെ 
ഇരുന്നുവോ?” എന്ന്‌, “ഇതാ വായുടെ നടുവില്‍.” എന്ന്‌ അവര്‍ 
കണ്ടുപിടിച്ചു. ആ പ്രാണന്‍, അയാസ്യനും ആങ്ഗിരസനുമാ 
കുന്നു. എന്തെന്നാല്‍ അവന്‍ ആങ്ഗങ്ങളുടെ-കാര്യകരണാത്മ 
കങ്ങളായ അങ്ഗങ്ങളുടെ-രസമാകുന്നു, സാരമാകുന്നു. 


18. ഉപ-സാ വാ ഏഷാ ദേവതാ ദൂര്‍ന്നാമ; ദൂരം ഹ്യ 
സ്യാമൃത്യുഃ; ദൂരം ഹ വാ അസ്മാന്‍മൃത്യുര്‍ഭവതി 


യ ഏവം വേദ 


അങ്ങനെയുള്ള ഈ പ്രാണദേവത “ദൂര്‍” എന്നു പ്രസിദ്ധി 
യുള്ളതാകുന്നു. എന്തെന്നാല്‍, ഈ ദേവതയില്‍ നിന്ന്‌ മൃത്യു 
ദൂരത്തിലാണ്‌. ഇപ്രകാരം ആര്‍ അറിയുന്നുവോ, ഇവനില്‍നിന്ന്‌ 
മൃത്യു ദൂരത്തിലായിത്തീരുന്നു. 


19. ഉപ-സാ വാ ഏഷാ ദേവതൈതാസാം ദേവതാനാം 
പാപ്മാനം മൃത്യുമപഹത്യ, യത്രാ ff സാം ദിശാമ 
ന്തസ്തദ്ഗമയാം ചകാര; തദാസാം പാപ്മ 
നോവിന്യദധാത്‌; തസ്മാന്ന ജനമിയാന്നാന്തമിയാ 


ന്നേത്‌ പാപ്മാനം മൃത്യുമന്വവായാനീതി. 


അങ്ങനെ ഉള്ള പ്രാണന്‍ എന്നു പറയുന്ന ഈ ദേവത ഈ 
വാഗാദി ദേവതകളുടെ പാപ്മാവാകുന്ന മൃത്യുവിനെ അപഹ 
നിച്ചിട്ട്‌ എവിടെയാണോ ഈ ദിക്കുകളുടെ അവസാനം അവിടെ 
ഗമിപ്പിച്ചു. അവിടെ ഈ ദേവതകളുടെ പാപ്മാക്കളെ പല വിധ 
ത്തില്‍ അടക്കിവച്ചു. അതിനാല്‍, “പാപ്മാവാകുന്ന മൃത്യുവിനെ 
ഞാന്‍ പ്രാപിക്കരുത്‌. അയ്യോ!” എന്ന്‌ വിചാരിച്ച്‌, ജനത്തെ ഗമി 
ക്കരുത്‌. അന്തത്തെ-ദിക്കുകളുടെ അന്തത്തെ-ഗമിക്കരുത്‌. 


K 


20. ഉപ-സാ വാ ഏഷാ ദേവതൈതാസാം ദേവതാനാ൦ 
പാപ്മാനം മൃത്യുമപഹത്യാഥൈനാ മൃത്യുമ 
തൃവഹത്‌. 


അങ്ങനെയുള്ള ഈ പ്രാണദേവത ഈ വാഗാദി ദേവതക 
ളുടെ പാപ്മാവാകുന്ന മൃത്യുവിനെ അപഹനിച്ചിട്ട്‌ ഈ ദേവത 
കളെ മൃത്യുവിനെ കടത്തിവിട്ട്‌ സ്വരൂപത്തെ പ്രാപിപ്പിച്ചു. 


21. ഉപ-സ വൈ വാചമേവ പ്രഥമാമത്യവഹത്‌; സാ 
1 യദാ മൃത്യുമത്യമുച്യത സോ ! ഗ്നിരഭവത്‌ സോ 
[ യമഗ്നിഃ പരേണ 1 മൃത്യു മതിക്രാന്തോ ദീപ്യതേ 


ആ പ്രാണന്‍ പ്രഥമയായ-പ്രധാനയായ-വാക്കിനെത്തന്നെ 
കടത്തിവിട്ടു. ആ വാക്ക്‌ എപ്പോള്‍ മൃത്യുവിനെ അതിക്രമിച്ചു 
മുക്തയായോ അപ്പോള്‍ അത്‌ അഗ്നിയായിത്തീരുന്നു. കടന്നു 
പോയ ഈ അഗ്നി മൃത്യുവിന്‌ അപ്പുറം ദീപിക്കുന്നു-പ്രകാശി 
ക്കുന്നതാണ്‌. 


22. ഉപ-അഥ പ്രാണമത്യവഹത്‌ സ യദാ മൃത്യുമത്യ 
മുച്യത, സവായുരഭവത്‌; സോ ! യം വായുഃ 
പരേണ മൃത്യുമതിക്രാന്തഃ പവതേ. 


പിന്നെ പ്രാണനെ-രഘാണത്തെ-കടത്തിവിട്ടു. അത്‌-ആ 
പ്രാണന്‍-എപ്പോള്‍ മൃത്യുവിനെ അതിക്രമിച്ചു മുക്തനായോ 
അപ്പോള്‍ അതു വായുവായിത്തീര്‍ന്നു. മൃത്യുവിനെ അതിക്ര 
മിച്ച ഈ വായു മൃത്യുവിന്‌ അപ്പുറം പവനം ചെയ്യുന്നു. 


23. ഉപ-അഥചക്ഷുരത്യവഹത്‌; തദ്യദാ മൃത്യുമത്യമു 
ച്യത, സ ആദിത്യോ 7 ഭവത്‌; സോ! സാ വാദി 
ത്യഃ പരേണ മൃത്യുമതി ക്രാന്തസ്തപതി 


പിന്നെ ചക്ഷുസ്സിനെ കടത്തിവിട്ടു. ആ ചക്ഷുസ്സ്‌ എപ്പോള്‍ 
മൃത്യുവിനെ അതിക്രമിച്ച്‌ മുക്തമായോ അപ്പോള്‍ അത്‌ ആദി 
ത്യനായിത്തീര്‍ന്നു. മൃത്യുവിനെ അതിക്രമിച്ച അങ്ങനെയുള്ള 
ആ ആദിത്യന്‍ മൃത്യുവിന്‌ അപ്പുറം തപിക്കുന്നു. 


24. ഉപ-അഥ ശ്രോഴ്രമത്യവഹത്‌; തദ്യദാമൃത്യു മത്യമു 
ച്യത, താദിശോ 7 ഭവല്‍; താ ഇമാദിശഃ പരേണ 
മൃത്യു മതിക്രാന്താഃ 


പിന്നെ ശ്രോത്രത്തെ കടത്തിവിട്ടു. അത്‌ ആ ശ്രോത്രം 
എപ്പോള്‍ മൃത്യുവിനെ കടന്നു മുക്തമായോ, അപ്പോള്‍ അവ 
ദിക്കുകളായിത്തീര്‍ന്നു. മൃത്യുവിനെ അതിക്രമിച്ച അങ്ങനെ 
യുള്ള ദിക്കുകള്‍ മൃത്യുവിനപ്പുറം സ്ഥിതി ചെയ്യുന്നു. 


25. ഉപ-അഥ മനോ ! ത്യവഹത്‌; തദ്യദാമൃത്യുമദ്യ 
മുച്യത, സ ചന്ദ്രമാ അഭവത്‌. സോ ! സന ചന്ദ്രഃ 
പരേണ മൃത്യുമതിക്രന്തോ ഭാതി; ഏവം ഹ വാ 
ഏനമേ ഷാ ദേവതാമൃത്യുമതിവഹതി, യ ഏവം 
വേദ. 


അനന്തരം മനസ്സിനെ കടത്തിവിട്ടു. അതു എപ്പോള്‍ മൃത്യു 
വിനെ കടന്നു മുക്തമായിത്തീര്‍ന്നുവോ അപ്പോള്‍ അതു ചന്ദ്ര 
നായിത്തീര്‍ന്നു. മൃത്യുവിനെ അതിക്രമിച്ച അങ്ങനെയുള്ള ആ 
ചന്ദ്രന്‍ മൃത്യുവിന്‌ അപ്പുറം ശോഭിക്കുന്നു. ഇപ്രകാരം ആര്‍ 


N 


അറിയുന്നുവോ, ഇവനെ ഈ പ്രണദേവത മൃത്യുവിനെ കട 
ത്തിവിടുന്നു. 


26. ഉപ-അഥ f f ത്മനേ  ന്നാദ്യമാഗായത്‌. യദ്ധികിം 
ചാന്നമദ്യതേ 1 നേ നൈവതദദ്യതേ. ഇഹ 
പ്രതിതിഷ്ഠതി. 


അനന്തരം തനിക്കു വേണ്ടി അന്നാദ്യത്തെ ആഗാനം 
ചെയ്തു. എന്തെന്നാല്‍ ഏതെല്ലാം അന്നം അദിക്കപ്പെടു 
ന്നുവോ അത്‌ പ്രാണനെക്കൊണ്ടുതന്നെയാണ്‌ അദിക്കപ്പെടുന്ന 
ത്‌. ഈ അന്നാദ്യത്തില്‍ പ്രാണന്‍ പ്രതിഷ്ഠിതി ചെയ്യുന്നു. 


27. ഉപ-തേ ദേവാ അബ്രുവന്‍:- ഏതാവദ്വാ ഇദം 
സര്‍വം യദന്നം തദാത്മന ആഗാസീഃ; അനുനോ 
f സ്മിന്നന്ന ആഭജസ്വ ഇതി. തേവൈമാ ! ഭിസം 
വിശ തേതി. തഥേതി തം സമന്തം പരിണ്യവിശന്ത. 
തസ്മാദ്യദനേ നാന്നമത്തിതേ നൈതാസ്തൃപ്യന്തി. 
ഏവം ഹ വാ ഏനം സ്വാ അഭിസംവിശന്തി; ഭര്‍ത്താ 
സ്വാനാം ശ്രേഷ്ഠഃ പൂര ഏതാ ഭവത്യന്നാദോ f 
ധിപതിര്യ ഏവം വേദ. യ ഉ ഹൈവംവിദം സ്വേഷു 
പ്രതി പ്രതിര്‍ബ്ബുഭൂഷതി, ന ഹൈവാലം ഭാര്യേഭ്യോ 
ഭവതി. അഥ യ ഏവൈതമനുഭവതി, യോ വൈത 
മനുഭാര്യാന്‍ ബുഭൂഷതി, സഹൈവാലം ഭാര്യേഭ്യോ 
ഭവതി. 


ആ വാഗാദികളായ ദേവന്മാര്‍ പറഞ്ഞു:- “അന്നം 
യാതൊന്നോ അത്‌ എല്ലാം ഇത്രയുമേ ഉള്ളുവല്ലോ; അതിനെ 
തനിക്കുവേണ്ടി നീ ആഗമനം ചെയ്തു. ഇനി ഈ അന്നത്തില്‍ 
ഞങ്ങളെ ആഭജിപ്പിക്കു ക- പങ്കുള്ള വരാക്കുക.”” എന്ന്‌ 
“അന്നാര്‍ത്ഥികളാണെങ്കില്‍ നിങ്ങള്‍ എന്റെ ചുറ്റും അഭിമുഖ 
മായി സ്ഥിതി ചെയ്യുവിന്‍!” എന്നു പ്രാണന്‍ പറഞ്ഞു. “അങ്ങ 
നെയാകട്ടെ” എന്നു പറഞ്ഞ്‌, ആ പ്രാണന്‍ ചുറ്റും നിവിഷ്ടരാ 
യി. അതിനാല്‍ ഈ പ്രാണനെക്കൊണ്ട്‌ യാതൊരു അന്നത്തെ 
ലോകം അദിക്കുന്നുവോ, ആ അന്നംകൊണ്ട്‌ ഈ വാഗാദികള്‍ 
തൃപ്തിപ്പെടുന്നു ഇപ്രകാരം ആര്‍ അറിയുന്നുവോ, ഇവനെ 
സ്വന്തം ആളുകള്‍-ജ്ഞാതികള്‍ ഇപ്രകാരം അഭിമുഖീകരിച്ചു 
ചുറ്റും ഇരിക്കുന്നു. ഇവന്‍ ജ്ഞാതികള്‍ക്ക്‌ ഭരണകര്‍ത്താ 
വായും ശ്രേഷ്ഠനായും മുമ്പില്‍ നടക്കുന്നവനായും, 
അന്നത്തെ ഭക്ഷിക്കുന്നവനായും അരോഗനായും മേലാവായി 
രുന്ന്‌ പാലിക്കുന്നവനായും ഭവിക്കുന്നു. സ്വന്തം ആളുകളില്‍ 
ആരാണോ ഇപ്രകാരം അറിയുന്നവനെക്കുറിച്ച്‌ ്രതികൂലനാ 
യി, സ്പര്‍ദ്ധിക്കുന്നവനായി ഭവിക്കുവാന്‍ ഇച്ഛിക്കുന്നത്‌, 
അവന്‍ ഭരണീയന്മാര്‍ക്ക്‌ മതിയായവനായി ഭവിക്കയില്ലതന്നെ. 
പിന്നെ ആരാണോ ഇവനെ- ഇപ്രകാരം അറിയുന്നവനെ-അനു 
ഗതനായി ഭവിക്കുന്നത്‌, ആരാണോ ഇവനെ അനുവര്‍ത്തിച്ചു 


കൊണ്ട്‌ ഭാര്യന്മാരെ -ഭരണീയന്മാരെ-ഭരിക്കുവാന്‍ ഇച്ഛിക്കുന്നത്‌ 


അവന്‍ മാത്രമേ ഭരണീയന്മാര്‍ക്കു മതിയാവുകയുളളൂ. 


28. ഉപ്‌സോ f യാസ്യ ആങ്ഗിരസോ 1 ങ്ഗാനാം 
ഹിരസഃ” പ്രാണോ വാ അങ്ഗാനാം രസഃ, പ്രാണോ 
ഹിവാ അങ്ഗാനാം രസഃ; തസ്മാദം യസ്മാല്‍ 


കസ്മാച്ചാങ്ഗാത്‌ പ്രാണ ഉത്ക്രാമതി തദേവ ത്ഛു 
ഷ്യതി; ഏഷ ഹിവാ അങ്ഗാനാം രസഃ. 


“സോ 1! യാസ്യ ആങ്ഗിരസോ f ങ്ഗാനാം ഹി രസഃ” 
എന്നുള്ളതിനാല്‍ പ്രാണന്‍ അംഗങ്ങളുടെ രസമാണെന്നു പറ 
ഞ്ഞിട്ടുണ്ടല്ലോ. പ്രാണന്‍ അംഗങ്ങളുടെ രസമാണെന്നുള്ളതു 
പ്രസിദ്ധമാണ്‌. ഏത്‌ അംഗത്തില്‍നിന്നുമാണോ പ്രാണന്‍ ഉത്ക 
മിക്കുന്നത്‌-മാറുന്നത്‌ അപ്പോള്‍തന്നെ അത്‌-ആ അംഗം-ശോഷി 
ക്കുന്നു. അതിനാല്‍ ഈ പ്രാണന്‍ അംഗങ്ങളുടെ രസമെന്നു 
പ്രസിദ്ധമായിരിക്കുന്നു. 


29. ഉപ 7 ഏഷ ഉ ഏവ ബൃഹസ്പതിഃ; വാഗ്വൈ ബ്യ 
ഹതീ: തസ്യാ ഏഷപതിഃ; തസ്മാദുബൃഹസ്പതിഃ. 


ഈ പ്രകൃതമായ ആങ്ഗിരസന്‍തന്നെ ബൃഹസ്പതിയും 
ആകുന്നു. ബൃഹതീ എന്നു പറയുന്നത്‌ വാക്കാകുന്നുവല്ലോ. 
അതിന്‌ ഈ പ്രാണന്‍ പതിയാകുന്നു. അതിനാല്‍ ബൃഹസ്പ 
തിയുമാകുന്നു. 


30. ഉപ-ഏഷ ഉ ഏവ ബ്രഹ്മണസ് പതിഃ; വാഗ്രൈ 
ബ്രഹ്മ; തസ്യാ ഏഷപതിഃ; തസ്മാദു ബ്രഹ്മണ 
സ്പതിഃ. 


ഈ പ്രാണന്‍തന്നെ ബ്രഹ്മസ്പതിയും ആകുന്നു, (്രഹ്മം 
വാക്കാകുന്നു. അതിന്‌-ആ വാക്കിന്‌-ഈ പ്രാണന്‍ പതിയാകു 
ന്നു. അതിനാല്‍ ബ്രഹ്മണസ്പതി ആണ്‌. 


31. ഉപ-ഏഷ ഉ ഏവ സാമ; വാഗ്വൈസാ f മൈഷ, 
സാ ചാമശ്ചേതി തത്‌ സാമ്നഃ സാമത്വം; യദ്വേവ 
സമഃ പ്ലുഷിണാ, സമോ മശകേന, സമോ നാഗേന, 
സമ ഏഭിസ്ത്രിദിര്‍ല്ലോകൈടഃ, സമഃ സര്‍വ്വേണ; 
താസ്മാദ്വേവസാമ; അശ്നുതേ സാമ്നഃ 
സായൂജ്യം സലോ കതാം, യ ഏവ മേതത്‌ 
സാമവേദ. 


ഈ പ്രാണന്‍ തന്നെ സാമവുമാകുന്നു. “സാ” എന്നത്‌ 
വാക്കാകുന്നു. “അമ” എന്ന ശബ്ദം ഈ പ്രാണനാകുന്നു. “സ്‌ 
എന്നതും “അമ” എന്നതും അതാണ്‌ സാമത്തിനുള്ള സാമത്വം 


എന്തു കാരണത്താലാണോ. പ്ലൂഷിയോട്‌-പുത്തികാശരീരത്തോ 
ടു-സമനായും കൊതുകിനോടു സമനായും, നാഗത്തോടു സമ 
നായും ഈ മൂന്നു ലോകങ്ങളോടും സമനായും സര്‍വ്വ 
ത്തോടും സമനായും ഇരിക്കുന്നത്‌, അതുകൊണ്ടും പ്രാണനെ 
സാമമെന്നു പറയാം. ആരാണോ, ഇപ്രകാരം സാമത്തെ അറി 
യുന്നത്‌, അവന്‍ സാമത്തിന്റെ-പ്രാണന്റെ സായുജ്യത്തെയോ 
സലോകതയേയോ പ്രാപിക്കുന്നു. 


32. ഉപ-ഏഷളവാ ഉദ്ഗീഥഃ; പ്രാണോ വാ ഉത്‌; 


്രാണേന ഹീദം സര്‍വമുത്തബ്ധംഃ വാ ഗേവ 
ഗീഥാ; ഉച്ചഗീഥാ ചേതി സ ഉദഗീഥാഃ. 


ഈ പ്രാണന്‍ ഉദ്ഗീഥവുമാകുന്നു. ഉത്‌ എന്നത്‌ പ്രാണനാ 


കുന്നു. എന്തെന്നാല്‍ ഈ ജഗത്തെല്ലാം പ്രാണനാല്‍ ആണ്‌ 
ഉത്തബ്ധമായിരിക്കുന്നത്‌-താങ്ങി നിറുത്തപ്പെട്ടിരിക്കുന്നത്‌. ഗീഥ 
എന്നു പറയുന്നത്‌ വാക്കുതന്നെ ആകുന്നു. ഉത്തംഗീഥയും 


2 


I 


എന്നുള്ളതു ചേര്‍ത്തുപറയുന്ന താണ്‌ ഉദ്ഗീഥം. 


33. ഉപ-തദ്ധാപി ബ്രഹ്മദത്തശ്ചേ കിതാനോ രാജാനം 
ഭക്ഷയന്നുവാച:- അയം ത്യസ്യ രാജാ മൂര്‍ദ്ധാനം 
വിപാതയതാദ്‌, യദിതോ ? യാസ്യ ആങ്ഗിരസോ 
1 ന്യേനോദഗായദിതി. വാചാ ച ഹ്യേവ സ 
പ്രാണേന ചോദഗായദിതി. 


ആ വിഷയത്തിലും ഒരു ആഖ്യായിക കേട്ടിട്ടുണ്ട്‌. ചൈകി 
താനന്റെ യുവാപത്യമായ ബ്രഹ്മദത്തന്‍ രാജാവിനെ-സോമത്തെ 
- ഭക്ഷിച്ചു കൊണ്ട്‌ പറഞ്ഞു: “അയാസ്യനായ ആങ്ഗിരസന്‍ ഈ 
വാക്സംയുക്ത നായ പ്രാണനില്‍നിന്ന്‌ മറ്റൊരു ദേവതയെക്കൊ 
ണ്ടാണ്‌ ഉദ്ഗാനം ചെയ്തതെങ്കില്‍, ഈ എന്നാല്‍ ഭക്ഷിക്കപ്പെ 
ടുന്ന സോമം അവന്റെ-അനൃതവാദിയായ എന്റെ-മൂര്‍ദ്ധാവി 
നെ- ശിരസ്സിനെ വിപതിപ്പിക്കട്ടെ” എന്ന്‌. അവന്‍ -അയാസ്യനായ 
ആങ്ഗിരസന്‍ വാക്കുകൊണ്ടും പ്രാണനെക്കൊണ്ടും തന്നെ 
യാണ്‌ ഉത്ഗാനം ചെയ്തത്‌ എന്ന്‌ ഇതുകൊണ്ടു തീര്‍ച്ചയാണ്‌. 


34. ഉപ- തസ്യ ഹൈതസ്യ സാമ്നോ യഃ സ്വം വേദ, 
ഭവതി ഹാസ്യ വൈ സ്വര ഏവ സ്വം തസ്മാ 
ദാര്‍ത്വിജ്യം കരിഷ്യന്‍ വാചി സ്വരമിച്ഛേത. തയാ 
വാചാ സ്വസമ്പന്നയാ ര്‍ത്വിജ്യം കുര്യാത്‌. 
തസ്മാദ്യജേഞ സ്വരവന്തം ദിദൃക്ഷന്ത ഏവ; അഥോ 
യസ്യസ്വം ഭവതി. ഭവതി ഹാസ്യസ്വം യ ഏവ 
മേതേത്‌ സാമ്നഃ സ്വം വേദ. 


അങ്ങനെയുള്ള ഈ സാമത്തിന്റെ ധനത്തെ ആര്‍ അറിയു 
ന്നുവോ അവന്ന്‌ ധനം ഉണ്ടാകും. ആ സാമത്തിന്‌ ധനം സ്വരം 
തന്നെയാണ്‌. അതിനാല്‍ ആര്‍ത്വിജ്യം ചെയ്വാന്‍ പോകുന്ന 
വന്‍ വാക്കില്‍ സ്വരത്തെ ഇച്ഛിക്കണം. സ്വരസമ്പന്നയായ ആ 
വാക്കുകൊണ്ട്‌ ആര്‍ത്വിജ്യത്തെ ചെയ്യണം. ആര്‍ക്കാണോ ധനം 
ഉള്ളത്‌, അവനേ കാണുവാന്‍ ആഗ്രഹിക്കുന്നതു എപ്രകാരമോ 
അതുപോലെ, യജ്ഞത്തില്‍ സ്വരമുള്ളവനെ കാണുവാന്‍ ജന 
ങ്ങള്‍ ആഗ്രഹിക്കുകതന്നെ ചെയ്യുന്നു. ആരാണോ ഇപ്രകാരം 
ഈ സാമത്തിന്റെ സ്വത്തിനെ അറിയുന്നത്‌ അവന്ന്‌ ധനം ഉണ്ടാ 
കുന്നതാണ്‌. 


35. ഉപ-തസ്യ ഹൈതസ്യ സാമ്നോയഃ സുവര്‍ണ്ണം 
വേദ, ഭവതി ഹാസ്യ സുവര്‍ണ്ണം; തസ്യ വൈ സ്വര 
ഏവ സുവര്‍ണ്ണം; ഭവതി ഹാസ്യ സുവര്‍ണ്ണം യ 
ഏവം മേതത്‌ സാമ്നഃ സുവര്‍ണ്ണം വേദ. 


അങ്ങനെയുള്ള ഈ സാമത്തിന്റെ സുവര്‍ണ്ണത്തെ ആര്‍ 
അറിയുന്നുവോ അവന്ന്‌ സുവര്‍ണ്ണം ഉണ്ടാകും. ആ സാമത്തിന്‌ 
സുവര്‍ണ്ണം സ്വരംതന്നെയാകുന്നു. ഇപ്രകാരം ഈ സാമ 
ത്തിന്റെ സുവര്‍ണ്ണത്തെ ആര്‍ അറിയുന്നുവോ അവന്ന്‌ 
സുവര്‍ണ്ണം ഉണ്ടാകുന്നതാണ്‌. 


36. ഉപ- തസ്യ ഹൈതസ്യ സാമ്നോ യഃ പ്രതിഷ്ഠാം 
വേദ, പ്രതി ഹതിഷ്ഠതി; തസ്യ വൈ വാ ഗേവ 
പ്രതിഷ്ഠാ; വാ ചി ഹി ഖല്വേഷ ഏതത്‌ പ്രാണഃ 
പ്രതിഷ്ഠിതോ ഗീയതേ; അന്ന ഇത്യുഹൈക ആ 
ഹു. 


അങ്ങനെയുള്ള ഈ സാമത്തിന്റെ പ്രതിഷ്ഠയെ ആര്‍ PIS 
യുന്നുവോ, അവന്‍ പ്രതിഷ്ഠിതി ചെയ്യുന്നു. ആ സാമത്തിന്‌ 
പ്രതിഷ്ഠ വാക്കുതന്നെയാകുന്നു. എന്തെന്നാല്‍ ഈ പ്രാണന്‍ 
വാക്കില്‍ പ്രതിഷ്ഠിതനായിട്ടാണല്ലോ ഈ ഗീതിയായിത്തീരു 
ന്നത്‌. അന്നത്തില്‍ പ്രതിഷ്ഠിതനായിട്ടാണു ഗീതി ഭാവത്തെ 
പ്രാപിക്കുന്നതെന്ന്‌ മറ്റു ചിലര്‍ പറയുന്നു. 


37. ഉപ- അഥാതഃ പവമാനാനാമേവാഭ്യാരോഹഃ; സ 
വൈ ഖലു പ്രസ്തോതാ സാമ പ്രസ്തൌതി; സ 
യത്ര പ്രസ്തുയാത്‌ തദേതാനിജപേത്‌;- അസതോ 
മാ സദ്ഗയമയാ; തമസോ മാ ജോതിര്‍ഗമയ; 
മൃത്യോര്‍മ്മാ ! മൃതംഗമയ. ഇതി. സ യദാഹാ 
സതോ മാന്വദ്ഗമയേതി, മൃത്യൂര്‍വാ അസത്‌, സദ 
മൃതം; മൃത്യോര്‍മ്മാ ! മൃതം ഗമയാമൃതം 
മാകുര്‍വിത്യേ വൈതദാഹ; തമസോ മാ ജ്യോതിര്‍ 
ഗമയേതി:- മൃത്യൂര്‍വൈതമോ, ജ്യോതിരമൃതം 
മൃത്യോര്‍മ്മാ ! മൃതം ഗമയാമൃതം മാകുര്‍വി 
ത്യേവൈ തദാഹ; മൃത്യോര്‍മ്മാ ! മൃതം ഗമയേതി 
നാത്ര തിരോഹിതമിവാസ്തി. അഥയാ നീതരാണി 
സ്തോത്രാണി തേഷ്വാത്മനേ  ന്നാഭ്യമാഗായേത്‌. 
തസ്മാദു തേഷുവരം വൃണീതയം കാമം കാമ 
യേത തം; സ ഏവം വിദുദ്ഗാതാ f f ത്മനേ 
വായജമാനായ വ യം കാമം കാമയതേ തമാഗാ 
യതിതെദ്ധെതല്ലോകജിദേവ: ന ഹൈവാലോക്യ 
തായാ ആശാ f സ്തി, യ ഏവമേതത്‌ സാമ വേദ. 


അനന്തരം ഇതിനാല്‍ ഏതു വിജ്ഞാനമുള്ളവനാണോ ജപ 
കര്‍മ്മത്തില്‍ അധികാരം, ആ വിജ്ഞാനം പറഞ്ഞുകഴിഞ്ഞതി 
നാല്‍ പവമാനങ്ങല്‍ക്കു മാത്രമുള്ള അഭ്യാരോഹം എന്നു പറ 
യുന്ന ജപകര്‍മ്മം വിധിക്കപ്പെടുന്നു.- ആ പ്രസ്തോതാവ്‌ 
സാമത്തെ പ്രസ്തവിക്കുമല്ലോ. ആ പ്രസ്തോതാവ്‌ ഏതു കാല 
ത്തില്‍ പ്രസ്തവിക്കുമോ-പ്രാരംഭിക്കുമോ അപ്പോള്‍ ഇവയെ 
താഴെ പറയുന്ന മന്ത്രങ്ങളെ ജപിക്കണം. “അസതോ മാ സദ്ഗ 


3 6 


മയാ 


0 6 


തമസോ മാ ജ്യോതിര്‍ഗമയ.” “മൃത്യോര്‍മ്മാ f മൃതം 
ഗമയ,” എന്ന്‌. ആ മന്ത്രം “അസതോ മാ സദ്ഗമയാ” എന്ന്‌ 
ഏതിനെ പറയുന്നുവോ, അതില്‍ അസത്ത്‌ എന്നു പറയുന്നത്‌ 
മൃത്യു ആകുന്നു. സത്ത്‌ എന്നത്‌ അമൃതമാകുന്നു. എന്നെ 
മൃത്യുവില്‍നിന്ന്‌ അമൃതത്തെ പ്രാപിപ്പിക്കുക. അതായത്‌; 
എന്നെ അമൃതനാക്കുക എന്നുതന്നെയാണ്‌ ഈ പറയുന്നത്‌. 
തമസ്സ്‌ എന്നത്‌ മൃത്യു ആകുന്നു. മൃത്യുവില്‍നിന്ന്‌ എന്നെ അമൃ 
തത്തെ പ്രാപിപ്പിക്കുക. അതായത്‌ എന്നെ അമൃതനാക്കുക 
എന്നുതന്നെയാണ്‌ ഇപ്പറയുന്നത്‌. മൃത്യോര്‍മ്മാ ! മൃതംഗമയ 
എന്നുള്ളതില്‍ തിരോഹിതമെന്നപോലെ ഉള്ള അര്‍ത്ഥസ്വരൂപം 
ഇല്ല. അനന്തരം മറ്റു സ്തോത്രങ്ങള്‍ ഏവയോ അവയില്‍ തനി 
ക്കായി അന്നാദ്യത്തെ ആഗാനം ചെയ്യണം. ഏതു കാരണത്താ 
ലാണോ ഇപ്രകാരം അറിയുന്ന -പ്രാണവിത്തായ-ഈ ഉദ്ഗാതാവ്‌ 
തനിക്കായോ യജമാനന്നായോ ഏതു കാമത്തെ കാമിക്കു 
ന്നുവോ അതിനെ ആഗാനം ചെയ്യുന്നത്‌, അതിനാല്‍ ആ 
സ്തോത്രങ്ങള്‍ പ്രയോഗിക്കപ്പെടുമ്പോള്‍ ഏതു കാമത്തെ 
യാണോ കാമിക്കുന്നത്‌, ആ കാമത്തെ വരമായി വരിക്കണം. 


അങ്ങനെയുള്ള ഈ പ്രാവിജ്ഞാനം ലോകങ്ങളെ ജയിക്കുന്ന 
തുതന്നെ. ആരാണോ ഈ നാമത്തെ അറിയുന്നത്‌ അവന്ന്‌ 
ലോകാര്‍ഹത്വഭാവത്തെപ്പറ്റി അംശംസനം ഉണ്ടാകുന്നതല്ല. 


നാലാം ഡ്രാഹ്മണം 


38. ഉപ-ആത്തൈവേദമഗ്ര ആസീത്‌; പുരുഷവിധഃ സോ 
f നു വീക്ഷ്യനാന്യദാത്മനോ 1 പശ്യത്‌; സോ f 
ഹ മസ്മീ തൃഗ്രേ വ്യാഹരത്‌. തതോ ! ഹം നാമാ 
ഭവത്‌: തസ്മാദപ്യേതര്‍ഹ്യാമന്ത്രിതോ 1 ഹമയമി 
ത്യേവാഗ്ര ഉക്ത്വാ 1 ഥാന്യന്നാമ പ്രബൂതേ, യദ 
സ്യഭവതി. സ യത്‌ പൂര്‍വ്വോ ₹ സ്മാത്‌ സര്‍വ്വ 
സ്മാത്‌ സര്‍വ്വാന്‍ പാപ്മന ഓഷത്‌, തസ്മാത്‌ 
പുരുഷഃ ഓഷതി ഹ വൈ സതം യോ സ്മാത്‌ 
പൂര്‍വ്വോ ബുഭൂഷതി യ ഏവം വേദ. 


മറ്റു ശരീരം ഉണ്ടാകുന്നതിനു മുമ്പ്‌ ഇത്‌ പല മാതിരിയിലുള്ള 
ശരീരമെല്ലാം-ആത്മാവുതന്നെ ആയിരുന്നു. പുരുഷനെപ്പോലെ 
ശിരസ്സ്‌ പാണികള്‍ മുതലായവയോടുകൂടിയ ആ വിരാട്ട്‌ അനു 
വീക്ഷണം ചെയ്തിട്ട്‌-അന്വാലോചനം ചെയ്തിട്ട്‌-തന്നില്‍നിന്നു 
വേറേയായ ഒന്നിനേയും കണ്ടില്ല. അവന്‍ മുമ്പേ “ഞാനാകുന്നു” 
എന്ന അര്‍ത്ഥത്തില്‍ “അഹം അസ്മി” എന്ന്‌ വ്യാഹരിച്ചു-പറ 
ഞ്ഞു. അതിനാല്‍ “അഹം” എന്നു പേരുള്ളവനായിതീര്‍ന്നു. 
അതിനാല്‍ ഇപ്പോഴും ആ മന്ത്രണം ചെയ്യപ്പെട്ടവന്‍-“നീ ആര?” 
എന്നു ചോദിച്ചാല്‍ ഒരുവന്‍-ആദ്യം-“ഞാന്‍ ആണ്‌” എന്നുതന്നെ 
പറഞ്ഞിട്ട്‌, ആ വേറേയുള്ള നാമത്തെ പറയുന്നു. ആ പ്രജാപതി 
ഈ പ്രജാപതിത്വത്തെ പ്രാപിക്കുവാനിച്ചിക്കുന്നവരുടെ സമു 
ദായത്തെക്കാളെല്ലാം പൂര്‍വ്വനായിട്ട്‌-മുമ്പനായിട്ട്‌- എല്ലാ പാപ്മാ 
ക്കളേയും ദഹിപ്പിച്ചു എന്നുള്ളത്‌ ഏതോ, അതിനാല്‍ പുരുഷ 
നാകുന്നു. ഇപ്രകാരം ആര്‍ അറിയുന്നുവോ അവന്‍, ആരാണോ 
ഇവനെക്കാള്‍ മുമ്പനായി ഭവിക്കുവാന്‍ ഇച്ഛിക്കുന്നത്‌ അവനെ 
ദഹിപ്പിക്കുന്നതാണ്‌. 


39. ഉപ-സോ 1 ബിഭേത്‌; തസ്മാദേകാകീ ബിഭേതി; 
സ ഹായമീക്ഷാംചക്രേ, യന്മദന്യന്നാസ്തി, 
കസ്മാന്നു ബിഭേമീതി; തത ഏവാസ്യ ഭയം 
വീയായ; കസ്മാദ്ധ്യഭേക്ഷ്യത്‌? ദ്വിതീയാ ദ്വ ഭയം 
ഭവതി. 


അവന്‍ -ആ പ്രജാപതി ഭയപ്പെട്ടു, അതിനാല്‍ ഒറ്റയായുള്ള 
വന്‍ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെട്ട ഈ പ്രജാപതി ഈ 
ക്ഷണത്തെ ചെയ്തു-വിചാരിച്ചറിഞ്ഞു. “യാതൊരു കാരണ 
ത്താല്‍ എന്നില്‍നിന്ന്‌ അന്യമായിട്ടുള്ള വസ്തു ഇല്ലല്ലോ, അതി 
നാല്‍ ഏതില്‍നിന്നാണ്‌ ഞാന്‍ ഭയപ്പെടുന്നത്‌?” എന്ന്‌. അതി 
നാല്‍തന്നെ ഇവന്റെ- ഈ പ്രജാപതിയുടെ ഭയം തീരെ നീങ്ങി. 
ഏതില്‍ നിന്നാണ്‌ ഭയപ്പെട്ടത്‌? രണ്ടാമതൊന്നില്‍ നിന്നാണല്ലോ 
ഭയമുണ്ടാകുന്നത്‌. 


40. ഉപ- സ വൈ നൈവ രേമേ; തസ്മാദേകാകീന 
രമതേ. സ ദ്വിതീയമൈച്ഛത്‌; സ ഹൈതാവാനാസ, 
യഥാ സ്ത്രീപുമാം സൌ സംപരിഷക്ത; സ ഇമ 
മേവാ [ff ത്മാനംദ്വേധാ 7 പാതയത്‌; തതഃ പതിശ്ച 


പത്നീ ചാഭവതാം. തസ്മാദിദമര്‍ദ്ധ ബൃഗളമിവ le 
ഇതിഹ സ്മാ 1 ഹയാജ്ഞവല്ക്യഃ; തസ്മാദയ 
മാകാശഃ സ്ത്രിയാ പൂര്യത ഏവ. നാം സമഭവത്‌; 
തതോ മനുഷ്യാ അജായന്ത. 


അവന്‍ ആ പ്രജാപതി രമിച്ചില്ല- രതിയെ പ്രാപിച്ചില്ല. അതി 
നാല്‍ ഏകാകിയായിട്ടുള്ളവന്‍ രമിക്കുന്നില്ല. അവന്‍, രണ്ടാമ 
തൊരു വസ്തുവിനെ -സ്ത്രി വസ്തുവിനെ ഇച്ഛിച്ചു. അവന്‍ പര 
സ്പരം ആലിംഗനം ചെയ്തിരിക്കുന്ന സ്ത്രീ പുരുഷന്മാര്‍ എങ്ങ 
നെയോ-ഏതു പരിമാണത്തോടു കൂടിയിരിക്കുമോ അത്രയും 
പരിമാണമുള്ള വന്‍ ആയിത്തീര്‍ന്നു. അവന്‍ ഈ ആത്മാവിനെ 
ത്തന്നെ രണ്ടു പ്രകാരത്തില്‍ പതിപ്പിച്ചു. അതിനാല്‍ പതിയും 
പത്നിയും ഉണ്ടായി. അതിനാല്‍ ഈ ശരീരം തന്നിലുള്ള -തന്റെ 
അര്‍ദ്ധഭാഗം പോലേയിരിക്കുന്നു എന്ന്‌ യാജ്ഞവല്‍ക്യന്‍ പറ 
ഞ്ഞിട്ടുണ്ട്‌. അതിനാല്‍ ആകാശമായ-സ്ത്രീയാകുന്ന-പകുതി 
യില്ലാത്ത ഈ പുരുഷാര്‍ദ്ധം സ്ത്രീയാല്‍ പൂരിപ്പിക്കപ്പെടുക 
തന്നെ ചെയ്യുന്നു. അവളെ-പത്നിയായി കല്പിക്കപ്പെട്ടു. ശത 
രൂപ എന്ന ആ പുത്രിയെ പ്രജാപതി ഉപഗമിച്ചു. അതില്‍നിന്ന്‌ 
മനുഷ്യര്‍ ഉണ്ടായി. 


41. ഉപ- സോഹേയമീക്ഷാംചക്രേ-കഥംനുമാ 1 ത്മന 
ഏവ ജനയിത്വാ സംഭവതി? ഹന്ത! തിരോ ! സാ 
നീതി; സാ ഗൌാരഭവത്‌; ഭൂഷഭഇതരഃ; താം സമേവാ 
ഭവത്‌; തതോ ഗാവോ  ജായന്ത; ബഡവേ തരാ 
ഭവത്‌; അശ്വ വൃഷ ഇതരഃ; ഗര്‍ദ്ദര്‍ഭീതരാ, ഗര്‍ദ്ദഭ 
ഇതരഃ; താം സമേവാഭവത്‌; ത ത ഏകശ ഫമജാ 
യത; അജേതരാ 1 ഭവത്‌; വസ്തഇതരഃ; അവിരിത 
രാ, മേഷഇതരഃ; താം സമേവാഭവത്‌; തതോ f 
ജാവയോ  ജായന്ത; ഏവമേവ യദിദം കിംച മിഥു 


നമാപി പീലിതാഭ്യസ്തത്‌; സര്‍വ മസ്യജത. 


ആ ഇവള്‍- ആ ശതരൂപ ഈക്ഷിച്ചു.- ആലോചിച്ചു. 
“എന്നെ തന്നില്‍നിന്നു തന്നെ ജനിപ്പിച്ചിട്ട്‌, എങ്ങനെയാണ്‌ സംഭ 
വിക്കുന്നത്‌? ഉപഗമിക്കുന്നത്‌? ഇപ്പോള്‍ ഞാന്‍ മറഞ്ഞുകളയാം” 
എന്ന്‌, അവള്‍- ആ ശതരൂപ ഗോവായിത്തീര്‍ന്നു. മറ്റേ ആള്‍- 
മനു ജുഷഭം ആയി. അവളെ ഉപഗമിക്കതന്നെ ചെയ്തു. 
അതില്‍നിന്ന്‌ ഗോക്കള്‍ ജനിച്ചു. മറ്റേവള്‍-ശതരൂപ-പെണ്‍രകു 
തിരയായിത്തീര്‍ന്നു. മറ്റേവന്‍-മനു-ആണ്‍കുതിരയായി. ശത 
രൂപ പെണ്‍കഴു തയായി. മറ്റേ ആള്‍ ആണ്‍കഴുതയായി. അവളെ 
ഉപഗമിക്കതന്നെ ചെയ്തു. അതില്‍നിന്ന്‌ ഒറ്റക്കുളമ്പുള്ള ഇനം 
ഉണ്ടായി. ശതരൂപ പെണ്‍കോലാടായി. മറ്റേ ആള്‍ -മനു-കോ 
ലാടായി. അതുപോലെ ശതരൂപ പെണ്‍കുറിയാടും മനു 
ആണ്‍കുറിയാടുമായി അവളെ ഉപഗമിക്കതന്നെ ചെയ്തു. 
അതില്‍നിന്ന്‌ കോലാടുകളും കുറിയാടുകളും ഉണ്ടായി. ഇപ്ര 
കാരം തന്നെ പിപീലികകള്‍വരെ ഏതെല്ലാം മിഥുനമാണോ 
ലോകത്തില്‍ ഉള്ളത്‌ അതിനെ എല്ലാം സൃഷ്ടിച്ചു. 


42. ഉപ- സോ f വേദഹം വാവ സൃഷ്ടിരസ്മ്യഹം 
ഹീദം സര്‍വമ സൃക്ഷീതി, തതഃ സൃഷ്ടിരഭവത്‌ 
സൃഷ്ട്യാം ഹാസ്യൈതസ്യാം ഭവതി, യ ഏവം വേദ. 


അവന്‍ ആ പ്രജാപതി വിചാരിച്ചു:- “സൃഷ്ടി-സൃഷ്ടിക്കപ്പെട്ട 
ജഗത്ത്‌-ഞാന്‍ തന്നെയാകുന്നു. എന്തെന്നാല്‍ ഇതിനെ എല്ലാം 


le 


ഞാനാണു” സൃഷ്ടിച്ചത്‌ എന്ന്‌. അതിനാല്‍ സൃഷ്ടി എന്നു പേരു 
ളളവനായിത്തീര്‍ന്നു. ഇപ്രകാരം ആര്‍ അറിയുന്നുവോ, അവന്‍ 
ഇവന്റെ- ഈ പ്രജാപതിയുടെ-ഈ സൃഷ്ടിയില്‍ -സൃഷ്ടിയായ 
ഈ ജഗത്തില്‍ സ്രഷ്ടാവായിത്തിീരുന്നു. 


43. ഉപ-അഥേത്യഭമന്ഥത്‌; സമുഖാച്ചയോനേര്‍ഹ 
സ്താഭ്യാം ചാഗ്നിമസൃജത; തസ്മദേതദുഭയമലോ 
മകമന്തരത;ഃ അലോമകാഹ യോനിരന്തരതഃ തദ്യ 
ഭിദമാ ഹുരമും യജാമും യ ജേത്യേകൈകം ദേവ, 
മേതസ്യൈവ സാ വിസൃഷ്ടിഃ; ഏഷ ഉഹ്യേമ 
സര്‍വേദേവാഃ അഥയത്‌ കിഞ്ചേദമാര്‍ദ്രം തദ്രേ 
തസോ f സ്യജത; തദുസോമഃ; ഏതാവദ്വാ ഇദം 
സര്‍വമന്നം ചാന്നാദശ്ച; സോമ ഏവാന്നം; അഗ്നി 
രന്നാദഃ; സൈഷാ ബ്രഹ്മണോ f തിസൃഷ്ടിട; 
യച്ച്റേയസോ ദേവാനസൃജത, അഥയന്മര്‍ത്ത്യഃ 
സന്നമൃതാന സ്യജത, തസ്മാദതിസൃഷ്ടിഃ അതി 
സൃഷ്ട്യാം ഹാസൈ്യൈതസ്യാം ഭവതി യ ഏവം വേദ. 


അനന്തരം ഇപ്രകാരം അഭിമുഖ്യേന മഥനം ചെയ്തു. ആ 
പ്രജാപതി മുഖമാകുന്ന യോനിയില്‍നിന്നും ഹസ്തങ്ങളാകുന്ന 
യോനികളില്‍നിന്നും അഗ്നിയെ സൃഷ്ടിച്ചു. അതിനാല്‍ ഇതു 
രണ്ടും അകത്ത്‌ രോമമില്ലാത്തതായിരിക്കുന്നു. യോനി അക 
ത്തുവശത്ത്‌ രോമമില്ലാത്തതാണല്ലോ. അതില്‍ --കര്‍മ്മപ്രകരണ 
ത്തില്‍, ഓരോ ദേവനെയും ഇന്നദേവനെ യജിക്കുക, ഇന്നദേ 
വനെ യജിക്കുക എന്ന്‌ ഇപ്പറയാറുള്ളത്‌ ഏതോ ആ വിവിധ 
മായ സൃഷ്ടി ഈ പ്രജാപതിയുടെ തന്നെയാകുന്നു. എല്ലാ ദേവ 
ന്മാരും ഈ പ്രജാപതി തന്നെ ആകുന്നു. അനന്തരം ലോക 
ത്തില്‍ ഏതെല്ലാമാണോ ആര്‍ദ്രമായിട്ടുള്ളത്‌ അവയെ രേത 
സ്സില്‍നിന്ന്‌ സൃഷ്ടിച്ചു. അത്‌ സോമം തന്നെയാകുന്നു. ഈ ജഗ 
ത്തെല്ലാം ഇത്രത്തോളം മാത്രമാകുന്നു. അന്നവും അന്നാദനും 
മാത്രമാകുന്നു. അന്നംതന്നെയാണ്‌ സോമം അന്നാദന്‍ തന്നെ 
അഗ്നി. തന്നെക്കാല്‍ ശ്രേഷ്ഠരായ ദേവന്മാരെ സൃഷ്ടിച്ചു എന്നത്‌ 
ഏതോ, ഇത്‌ ബ്രഹ്മാവിന്റെ -പ്രജാപതിയുടെ-തന്നെ ക്കാള്‍ കൂടി 
യതരത്തിലുള്ള സൃഷ്ടിയാകുന്നു. മര്‍ത്ത്യനായിരുന്നുകൊണ്ട്‌ 
മരണമില്ലാത്ത വരെ സൃഷ്ടിച്ചു എന്നത്‌ ഏതോ അതിനാല്‍ അതി 
സൃഷ്ടിയാകുന്നു. ഇപ്രകാരം ആര്‍ അറിയുന്നുവോ അവന്‍ ഇവ 
ന്റെ-ഈ പ്രജാപതിയുടെ-ഈ അതിസൃഷ്ടിയില്‍ പ്രജാപതിയെ 
പ്പോലെ തന്നെ സൃഷ്ടാവായിത്തീരുന്നതാണ്‌. 


44. ഉപ-തദ്ധേദം തര്‍ഹ്യവ്യാകൃതമാസീത്‌; തന്നാമ 
രൂപാഭ്യാമേവ വ്യാക്രിയതാസനനാമാ f യമിദം 
രൂപ ഇതി; തദിദമപ്യേതര്‍ഹി നാമരൂപാഭ്യാമേവ 
വ്യാക്രിയതേ 7 സന നാമായദിദംരൂപ ഇതി. സ 
ഏഷ ഇഹ പ്രവിഷ്ട ആ ! നഖാഗ്രേഭ്യോ, യഥാ 
ക്ഷുരഃ ക്ഷുരധാനേ f വഹിതഃ സ്യാത്‌ വിശ്വംഭരോ 
വാ വിശ്വംഭരകുലായേ; തം ന പശ്യന്തി. അകൃത്സേ 
നാഹി സഃ; പ്രാണന്നേവ പ്രാണോനാമ ഭവതി; 
വദന്‍ വാക്‌; പശ്യംശ്ചക്ഷുഃ ശൃണ്വഞ്‌ ശ്രോത്രം, 
മന്വാനോമന സ്താന്യസ്യൈതാനികര്‍മ്മ നാമാന്യേ 
വ. സ യോ! ത ഏകൈ കമുപാസ്തോ ന സ 
വേദ; അകൃത്സ്നോഹ്യേ ഷഃ; അത ഏകൈകേ ന 


ഭവതി; ആത്മേത്യേവോ പാസീത; അത്ര se 
സര്‍വ്വ ഏകം ഭവന്തി, തദേതത്‌ പദനീ യമസ്യ 
സര്‍വ്വസ്യ, യദയമാത്മാ; അനേന ഹ്യേതത്‌ സര്‍വ്വം 
വേദ. യഥാ ഹ വൈപദേനാനുവിന്ദേ, ദേവം 
കീര്‍ത്തിം, ശ്ലോകം വിന്ദതേ, യഏവം വേദ. 


ബീജാവസ്ഥയിലായിരുന്ന ജഗത്ത്‌, അപ്പോള്‍ -ഉല്‍പ 
ത്തിക്കു മുമ്പ്‌-അവ്യാകൃതമായിരുന്നു. അത്‌-അവ്യാകൃതമായി 
രുന്ന ജഗത്ത്‌- “ഇവന്‍ ഇന്ന പേരുള്ളവനാകുന്നു. ഇന്ന രൂപ 
ത്തോടുകൂടിയവനാകുന്നു,” എന്ന്‌ നാമംകൊണ്ടും രൂപം 
കൊണ്ടും തന്നെ വ്യാകരിച്ചു. അങ്ങനെയുള്ള ആവ്യാകൃത 
മായ വസ്തു ഇക്കാലത്തും, “ഇവന്‍ ഇന്ന പേരുള്ളവനാകുന്നു; 
ഇന്ന രൂപമുള്ളവനാകുന്നു.” എന്ന്‌ നാമംകൊണ്ടും രൂപം 
കൊണ്ടും തന്നെ വ്യാകരിക്കുന്നു. അവന്‍- ആ പരനായ ആത്മാ 
വ്‌, ക്ഷുരം-കത്തി-കത്തിക്കൂട്ടില്‍ അവഹിതമായിരിക്കുന്നതും 
പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നതും, വിശ്വംഭരന്‍ -അഗ്നി-വിശ്വംഭ 
രന്റെ കുലായത്തില്‍-അവഹിതനായിരിക്കുന്നതും ഏതു പ്രകാ 
രമോ, അപ്രകാരം ഈ ദേഹങ്ങളില്‍ നഖാഗ്രങ്ങള്‍വരെ പ്രവി 
ഷ്ടനായി അവനെ കാണുന്നില്ല. എന്തെന്നാല്‍, അവന്‍-പ്രാണ 
നാദിക്രിയയോടുകൂടിയ ആത്മാവ്‌ അകൃത്സ്നനാകുന്നു. അസ 
മസ്തനാകുന്നു. പ്രാണന്ക്രിയയെ ചെയ്തുകൊണ്ടിരിക്കു 
മ്പോള്‍ മാത്രമെ പ്രാണന്‍ എന്നു പേരുള്ള വനായിരിക്കുന്നുള്ളൂ. 
വദിക്കുമ്പോള്‍ മാത്രമേ വാക്ക്‌ എന്നു പേരുള്ളവനായിരിക്കു 
ന്നുള്ളൂ. ദര്‍ശിക്കുമ്പോള്‍ മാത്രമേ ചക്ഷുസ്സ്‌ എന്നു പേരുള്ളവ 
നായിരിക്കുന്നുള്ളൂ. ശ്രവിക്കുമ്പോള്‍ മാത്രമേ ശ്രോത്രമെന്നു 
പേരുള്ളവനായിരിക്കുന്നുള്ളൂ. മനനം ചെയ്യുമ്പോള്‍ മാത്രമേ 
മനസ്സൊന്നു പേരുള്ളവനായിരിക്കുന്നുള്ളൂ. ഈ ആത്മാവിന്റെ 
അങ്ങനെയുള്ള ഈ പ്രാണാദിനാമങ്ങള്‍ കര്‍മ്മം കൊണ്ടുണ്ടായ 
നാമങ്ങള്‍ മാത്രമാണ്‌. ആരാണോ ഇതില്‍നിന്ന്‌- പ്രാണനാദിക്രി 
യാസമുദായത്തില്‍നിന്നു ഓരോന്നിനെ ഉപാസിക്കുന്ത്‌, അവന്‍ 
ബ്രഹ്മത്തെ അറിയുന്നില്ല. എന്തെന്നാല്‍, ഈ ആത്മാവ്‌, ഈ 
പ്രാണനാദി സമുദായത്തില്‍ ഓരോന്നായി നില്ക്കുമ്പോള്‍ 
അകൃത്സ്നനാകുന്നു-അസമസ്തനാകുന്നു. ആത്മാവെന്നുവച്ചു 
തന്നെ ഉപാസിക്കണം എന്തെന്നാല്‍ ഈ ആത്മാവ്‌ എന്നത്‌ 
ഏതോ, പ്രകൃതമായ ഈ തത്ത്വമാണ്‌, ഇതില്‍ എല്ലാറ്റിലുംവച്ചു 
പ്രാപിക്കപ്പെടേണ്ടത്‌. എന്തെന്നാല്‍ ഇതുകൊണ്ട്‌ -ഈ ആത്മത 
ത്ത്വത്തെ അറിയുന്നതുകൊണ്ടു, ഇതിനെ എല്ലാം-ആത്മാവല്ലാ 
ത്തതിനെ എല്ലാം അറിയുന്നു. ആരാണോ ഇപ്രകാരം അറിയു 
ന്നതു, അവന്‍, ഏതു പ്രകാരമാണോ പദംകൊണ്ട്‌-ചുവട്ടട 
യാളം കൊണ്ട്‌ ലഭിക്കുവാനുദ്ദേശിക്കുന്ന പശുവിനെ ലഭിക്കു 
ന്നത്‌ അപ്രകാരം കീര്‍ത്തിയെയും ശ്ലോകത്തെയും കിട്ടുന്നു. 


45. ഉപ- തദേതത്‌ പ്രേയഃ പുത്രാത്‌, പ്രേയോവിത്താത്‌, 
പ്രേയോ ! ന്യ സ്മാത്‌ സര്‍വസ്മാ, ദന്തരതരം യ 
ദയമാത്മാഃ സയോന്യമാത്മനഃ പ്രിയം ബ്രുവാണം 
ബ്രൂയാത്‌, പ്രിയം രോത്സ്യതീതി. ഈശ്വരോഹ; 
തഥൈവ സ്യാത്‌; ആത്മാനമേവ പ്രിയമുപാസിത; 
സ യ ആത്മാനമേവ പ്രിയമുപാസ്തേ, ന ഹാസ്യ 
പ്രിയം പ്രമായുകം ഭവതി. 


ഈ ആത്മാവെന്നത്‌ ഏതോ, ഇത്‌ പുത്രനെക്കാള്‍ പ്രേയ 


D 


സ്സാകുന്നു-(പിയതരമാകുന്നു. വിത്തത്തേക്കാല്‍-സ്വര്‍ണ്ണം, 
രത്നം മുതലായതിനെക്കാള്‍ പ്രിയതരമാകുന്നു. മറ്റെല്ലാത്തിനെ 
ക്കാളും പ്രിയതരമാകുന്നു. ഏറ്റവും ഉള്ളിലുള്ളതാകുന്നു. 
ആരോണോ.-ഏതു പ്രാണപ്രിയവാദി ആണോ, ആത്മാവല്ലാത്ത 
മറ്റൊന്നിനെ ആത്മാവിനെക്കാള്‍ പ്രിയമെന്നു പറയുന്നവനോ 
ട്‌, “നിനക്ക്‌ അഭിമതമായ പുത്രാദിരൂപമായ വസ്തു രോധിക്കും 
-പ്രാണ സംരോധനത്തെ പ്രാപിക്കും-നശിക്കും.” എന്ന്‌ പറയു 
ന്നത്‌, അവന്‍ ഈശ്വരന്‍തന്നെ-അങ്ങനെ പറയുന്നതിനു മതി 
യായവന്‍തന്നെ. അവന്‍ പറഞ്ഞതുപോലെതന്നെ സംഭവി 
ക്കും. ആത്മാവിനെത്തന്നെ പ്രിയമെന്ന്‌ ഉപാസിക്കണം. 
അങ്ങനെ ആരാണോ ആത്മാവിനെത്തന്നെ പ്രിയമെന്ന്‌ ഉപാ 
സിക്കുന്നത്‌, ഇവന്റെ പ്രിയം പ്രമരണശീലമായി-നശിക്കുന്ന 
സ്വഭാവമുള്ളതായി ഭവിക്കുന്നതല്ല. 


46. ഉപ-തദാഹുഃ-യദ്‌ ബ്രഹ്മവിദ്യയാ സര്‍വ്വം ഭവിഷ്യ 
ന്തോ മനുഷ്യാമന്യന്തേ; കിമു തദ്‌ ബ്രഹ്മാവേത്‌- 
യസ്മാത്‌ തത്‌ സര്‍വ്വമഭവത്‌? ഇതി. 


അതിനെ- അടുത്ത വാകൃത്താല്‍ദ്യോതിപ്പിക്കുന്നതിനെ-പ 
റയുന്നു: നിരതിശയമായ ശ്രേയസ്സിനെ പ്രാപിക്കുവാനിച്ഛി 
ക്കുന്ന ബ്രാഹ്മണര്‍ പറയുന്നു “മനുഷ്യര്‍ ബ്രഹ്മവിദ്യകൊണ്ട്‌ 
തങ്ങള്‍ക്കു എല്ലാമായിത്തീരാമെന്ന്‌ വിചാരിക്കുന്നു എന്നുള്ളത്‌ 
ഏതോ, അതിനെ സംബന്ധിച്ചു നാം ചോദിക്കുന്നു ഏതിന്റെ 
ജ്ഞാനത്താല്‍ അത്‌-ആ ബ്രഹ്മം എല്ലാമായിത്തീര്‍ന്നുവോ, 
അങ്ങനെയുള്ള എന്തിനെയാണ്‌, ആ ബ്രഹ്മം അറിഞ്ഞത്‌?” എന്ന 


47. ഉപ- ബ്രഹ്മ വാ ഇദമഗ്ര ആസീത്‌; തദാത്മാനമേ 
വാ വേദഹം ബ്രഹ്മാസ്മീതി; തസ്മാത്‌ തത്‌ സര്‍വ്വ 
മഭവത്‌; തദ്യോ യോ ദേവാനാം പ്രത്യബുധ്യത, സ 
ഏവതദഭവത്‌; തഥര്‍ഷീണാം; തഥാ മനുഷ്യാണാം 
തദ്ധൈതത്‌ പശ്യന്നൃഷിര്‍വാമദേവഃ പ്രതിപേദേ f 
ഹംമനുരഭവം സൂര്യശ്ചേതി; തദിദമ പ്േതര്‍ഹി, യ 
ഏവം വേദാഹം ബ്രഹ്മാസ്മീതി, സ ഇദം സര്‍വം 
ഭവതി. തസ്യ ഹ ന ദേവാശ്ച നാഭൂത്യാ ഈശതേ; 
ആത്മാഹ്യേഷാം സ ഭവതി. അഥ യോ! ന്യാം 
ദേവതാമുപാസ്തേ f ന്യോസാ വന്യോ f 
ഹമസ്തീ തി, ന സവേദ; യഥാ പശുരേവം സദേ 
വാനാം, യഥാ ഹ വൈ ബഹവഃപശവോ മനുഷ്യം 
ഭൂഞ്ജ്യു, രേ വമേകൈക പുരുഷോ ദേവാന്‍ 
ഭൂനക്തി ഏക സ്മിന്നേവ പശാവാദീയമാനേ f 
പ്രിയം ഭവതി. കിമുബ ഹുഷു? തസ്മാ ദേഷാം 
തന്ന പ്രിയം യദേതന്മനുഷ്യാ വിദ്യൂഃ 


ഇത്‌ ഈ ശരീരത്തില്‍ സ്ഥിതി ചെയ്യുന്നതായി ഗ്രഹിക്ക 
പ്പെടുന്നത്‌ മുമ്പും-പ്രതിബോധത്തിനു മുമ്പും-ബ്രഹ്മംതന്നെ 
ആയിരുന്നു. അത്‌-ആ ബ്രഹ്മം തന്നെത്താന്നേ, “ഞാന്‍ ബ്രഹ്മ 
മാകുന്നു” എന്ന്‌ അറിഞ്ഞു. അതിനാല്‍ അത്‌ സര്‍വ്വവുമായി 
ത്തീര്‍ന്നു. ആ വിഷയത്തില്‍ ദേവന്മാരുടെ കൂട്ടത്തില്‍ 
ആരാണോ പ്രതിബോധിച്ചത്‌,- ആത്മാവിനെ മേല്‍പറഞ്ഞപ്ര 
കാരം അറിഞ്ഞത്‌, അവന്‍തന്നെ-ആ പ്രതിബുദ്ധനായ ആത്മാ 
വ്‌-മാത്രം അതായിത്തീര്‍ന്നു. അതുപോലെ ടൃഷികളുടെ കൂട്ട 
ത്തിലും; അതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിലും. അങ്ങനെ 


യുള്ള ഈ ബ്രഹ്മത്തെ “ഞാനാകുന്നു” എന്നു കണ്ട്‌, ae 
വന്‍ എന്ന ജഷി “ഞാന്‍ മനുവായി; സൂര്യനും ആയി” എന്നു 
പ്രതിപദിച്ചു- സര്‍വ്വാത്മഭാവത്തെ പ്രാപിച്ചുവത്രേ. അങ്ങനെ 
യുള്ള ഈ ബ്രഹ്മത്തെ, “ഇക്കാലത്തും ഞാന്‍ ബ്രഹ്മമാകുന്നു.” 
എന്നിങ്ങനെ ആര്‍ അറിയുന്നുവോ, അവന്‍ ഇതു എല്ലാമായി 
ത്തീരും. അവന്റെ ബ്രഹ്മഭാവ പ്രാപ്തിയേയും സര്‍വ്വ ഭാവ്പ്രാ 
പ്തിയേയും ഇല്ലാതാക്കുന്നതിന്‌ ദേവന്മാര്‍പോലും, ഇല്ല, ഈശ 
രാകയില്ല. എന്തെന്നാല്‍, അവന്‍ -ബ്രഹ്മവിത്ത്‌-ഈ ദേവന്മാ 
രുടെ ആത്മാവായിത്തീരുന്നു. പിന്നെ ആരാണോ “അവന്‍ 
വേറേയാകുന്നു; ഞാന്‍ വേറേയാകുന്നു” എന്നു വിചാരിച്ച്‌, 
തന്നില്‍നിന്നു വേറേയായ ഒരു ദേവതയെ ഉപാസിക്കുന്നത്‌, 
അവന്‍ തത്ത്വത്തെ അറിയുന്നില്ല. അവന്‍ ദേവന്മാര്‍ക്ക്‌ പസു 
എങ്ങനെയോ അങ്ങനെയാകുന്നു. ഏതു പ്രകാരത്തിലാണോ 
വളരെ പശുക്കള്‍ മനുഷ്യനെ പാലിക്കുന്നത്‌, ഇപ്രകാരം അവി 
ദ്നായ ഓരോ പുരുഷനും ദേവന്മാരെ പാലിക്കുന്നു. ഒരു പശു 
തന്നെ എടുക്കപ്പെടുമ്പോള്‍ അപ്രിയം ഉണ്ടാകുന്നു. വളരെ പശു 
ക്കള്‍ എടുക്കപ്പെടു മ്പോള്‍, ഉള്ള അപ്രിയം പറയേണമോ?? അതി 
നാല്‍ മനുഷ്യര്‍ ഇതിനെ-ഈ ബ്രഹ്മാത്മതത്വത്തെ അറിയുന്ന 
ത്‌, ഈ ദേവന്മാര്‍ക്ക്‌ (പ്രിയകരമല്ല. 


48. ഉപ- ബ്രഹ്മവാ ഇദമഗ്ര ആസീദേകമേവ, തന്ന വ്യഭ 
വത തച്ഛ്റേയോരൂപമത്യസ്യജതക്ഷത്ത്റം, യാന്യേ 
താനി ദേവ്രതാക്ഷത്ത്‌ റാണീന്ര്രോ വരുണ, 
സോമോരുദ്ഃ പര്‍ജന്യോയമോ മൃത്യുരീശാന ഇതി. 
തസ്മാത്ക്ഷത്ത്‌ റാത്പരം നാസ്തി, തസ്മാദ്‌ 
ബ്രാഹ്മണഃ ക്ഷത്രിയ മധസ്താദുപാസ്തേ രാജ 
സൂയേ; ക്ഷത്ത്റ ഏവതദ്യ ശോദധാതി സൈഷാ 
ക്ഷത്ത്റ സ്യയോനിര്യദ്‌ ബ്രഹ്മ. തസ്മാദ്‌ യദ്യപി 
രാ ജാ പരമതാംഗച്ഛതി, (ബഫ്മൈവാന്തത ഉപനി 
ശ്രയതി സ്വാം യോനിം. യ ഉ ഏനം ഹിനസ്തി, 
സ്വാം സ യോനിമൃച്ഛതി; സ പാപീയാന്‍ ഭവതി, 
യഥാശ്രേയാം സംഹിം സിത്വാ. 


ആദ്യം ഇത്‌-ഈ ക്ഷത്ത്റാദിജാതിയെല്ലാം ഒന്നുതന്നെയായ 
ബ്രഹ്മംതന്നെ ആയിരുന്നു. അത്‌- ആ ബ്രഹ്മം ഒറ്റയ്ക്കായിരു 
ന്നതുകൊണ്ട്‌ വിദവിച്ചില്ല- ശക്തമായില്ല. അത്- ആ ബ്രഹ്മം 
പ്രശസ്തരൂപമായ ക്ഷത്ത്റത്തെ ക്ഷത്ത്റിയ ജാതിയെ അതി 
സൃഷ്ടിച്ചാ- അതിശയേന സൃഷ്ടിച്ചു. ദേവന്മാരില്‍ ക്ഷത്ത്റങ്ങ 
ളെന്നു പ്രസിദ്ധങ്ങളായ ഇന്ദ്രന്‍; വരുണന്‍, സോമന്‍, രുദ്രന്‍, 
പര്‍ജന്യന്‍, യമന്‍, മൃത്യു, ഈശാനന്‍ എന്നിവ എവയോ അവ 
യാണ്‌ ആ ക്ഷത്ത്റം. അതിനാല്‍--്രഹ്മത്താല്‍ അതിശയേന 
സൃഷ്ടിക്കപ്പെട്ടതിനാല്‍, ക്ഷത്ത്റത്തെക്കാള്‍ കൂടിയത്‌ ഇല്ല. 
അതിനാല്‍ രാജസുയത്തില്‍ ബ്രാഹ്മണന്‍ താഴെ ഇരുന്നു 
കൊണ്ട്‌ ക്ഷത്ത്റിയനെ ഉപാസിക്കുന്നു. ക്ഷത്ത്റത്തില്‍തന്നെ 
ആ യശസ്സിനെ- ബ്രാഹ്മമെന്നുള്ള ഖ്യാതിയെ സ്ഥാപിക്കുന്നു. 
ബ്രഹ്മമെന്നു പറയുന്നത്‌ ഏതോ, അത്‌ ഈ പ്രകതയായ 
ക്ഷത്ത്റത്തിന്റെ യോനിതന്നെയാകുന്നു. അതിനാല്‍ രാജാവ്‌ 
പരമതയെ- ബ്രാഹ്മണനെ അപേക്ഷിച്ച്‌ ഉല്‍കര്‍ഷത്തെ ഗമി 
ക്കുന്നു എങ്കിലും ഒടുവിൽ- കര്‍മ്മം അവസാനിക്കുമ്പോള്‍- 
തന്റെ യോനിയായ ബ്രഹ്മത്തെ തന്നെ- ബ്രാഹ്മണജാതിയെ- 
ആശ്രയിക്കുന്നു. ആരാണോ ഇവനെ (ബ്രാഹ്മണനെ ഹിംസിക്കു 


P 


ന്നത്‌-താഴ്ത്തി വിചാരിക്കുന്നതുവഴി അവന്‍ തന്റെ യോനിയെ 
-തന്റെ പ്രസവത്തെ വിച്ലേദിപ്പിക്കുന്നു-നശിപ്പിക്കുന്നു. അവന്‍ 
കുറേക്കൂടി പാപിയായിത്തീരുന്നു. പ്രശസ്തതരനായിട്ടുള്ള 
വനെ ഹിംസിച്ചിട്ട്‌ ഏതുപ്രകാരമാണോ പാപിയായിത്തീരുന്നത്‌ 
അതുപോലെ അവന്‍ പാപിയായിത്തീരുന്നു. 


49. ഉപ- സ നൈവ വൃഭവത്‌; സവിശമ സൃജത; 
യാന്യേതാ നിദേവ ജാതാതിഗണശ ആഖ്യായന്തേ, 
വസവോ രുദ്രാ ആദിത്യാ വിശ്വേദേവാ മരുത ഇതി. 


അവന്‍, ബ്രാഹ്മണാഭിമാനിയായ പുരുഷന്‍ എന്നിട്ടും 
കര്‍മ്മം ചെയ്യുന്നതിനു കഴിവുളളവനായില്ല. അവന്‍ വിട്ടിനെ 
(വൈശ്യരെ) സൃഷ്ടിച്ചു. ഏതു ദേവജാതികളാണോ വസുക്കള്‍ 
രുദ്രന്മാര്‍ ആദിത്യന്മാര്‍ വിശ്വേദേവന്മാര്‍ മരുത്തുകള്‍ എന്നി 
ങ്ങനെ കൂട്ടംകൂട്ടമായി പറയപ്പെടുന്നത്‌ അവയാണ്‌ ആ വിട്ടു 
കള്‍. 


50. ഉപ- സ നൈവ വൃഭവത്‌; സ ശാദ്രം വര്‍ണ്ണമസ്യ 
ജത പൂഷണം. ഇയം വൈ പൂഷാ. ഇയം ഹീദം 
സര്‍വം പുഷ്യതി യദിദം കിം ച. 


അവന്‍ എന്നിട്ടും കര്‍മ്മം ചെയ്യുന്നതിനു ശക്തനായില്ല. 
അവന്‍ പുഷാവാകുന്ന ശുര്രവര്‍ണ്ണത്തെ സൃഷ്ടിച്ചു. പൂഷാ 
വെന്നു പറയുന്നത്‌ ഈ പൃഥിവി ആകുന്നു. ഈ പൃഥിവിയാ 
ണല്ലോ ഈ ജഗത്തിനെ എല്ലാം പോഷിപ്പിക്കുന്നത്‌. 


51. ഉപ- സ നൈവ വ്യഭവത്‌; തച്ഛ്ശ്രേയോ രൂപ മത്യ 
സൃജതധര്‍മ്മം; തദേതത്‌ ക്ഷ്രത്തസ്യക്ഷ്രത്തം 
യദ്ധര്‍മ്മഃ തസ്മാദ്ധര്‍മ്മാല്പരം നാസ്തി; അഥോ 
അബലീയാന്‍ ബലിയാം സമാശം സതേ ധര്‍മ്മേണ 
യഥാരാജൈഞവം യോ വൈ സ ധര്‍മ്മഃ സത്യം 
വൈ തത്‌; തസ്മാത്‌ സത്യം വദന്തമാ ഹൂര്‍ദ്ധര്‍മ്മം 
വദതീതി; ധര്‍മ്മം വാ വദന്തം സത്യം വദതീതി. 
ഏതദ്ധ്യേവൈതദുഭയം ഭവതി. 


അവന്‍ എന്നിട്ടും കര്‍മ്മം ചെയ്യുന്നതിനു ശക്തനായില്ല. 
അതു-ബ്രഹ്മം പ്രശസ്തരൂപമായ ധര്‍മ്മത്തെ അതിശയേന 
സൃഷ്ടിച്ചു. ധര്‍മ്മമെന്നു പറയുന്നതു ഏതോ ഇതു ക്ഷത്രത്തി 
ന്റെയും ക്ഷത്രമാകുന്നു. അതിനാല്‍ ധര്‍മ്മത്തേക്കാള്‍ കൂടിയ 
തായി യാതൊന്നുമില്ല. ദുര്‍ബലതരന്‍ പോലും, രാജാവിനെ 
ക്കൊണ്ടു എപ്രകാരമോ ഇപ്രകാരം ധര്‍മ്മം കൊണ്ടു ബലവത്ത 
രനെ ജയിക്കുവാനാഗ്രഹിക്കുന്നു. ആ ധര്‍മ്മം ഏതോ അത്‌ 
സത്യമാകുന്നു. അതിനാല്‍ സത്യത്തെപ്പറയുന്നവനെപ്പറ്റി 
ധര്‍മ്മതെത്‌ പറയുന്നു. ധര്‍മ്മത്തെ പറുയുന്നവനെപ്പറ്റി 
സത്യത്തെ പറയുന്നു എന്നും പറയുന്നു. എന്തെന്നാല്‍ 
ധര്‍മ്മവും സത്യവും ഒന്നുതന്നെ ആകുന്നു. 


52. ഉപ- തദേതത്‌ ബ്രഹ്മ, ക്ഷത്രം, വിട്‌, ശൂദ്രഃ തദഗ്നി 
നൈവ ദേവേഷു ബ്രഹ്മാഭവത്‌; ബ്രാഹ്മണോ മനു 
ഷ്യേഷു; ക്ഷ്ര്രിയേണ 1 ക്ഷത്രിയോ, വൈശ്യേന 
വൈശ്യഃ ശൂദ്രേണ ശൂദ്രൻ തസ്മാ ദഗ്നാവേവ 
ദേവേഷു ലോകമിച്ഛന്തേ; ബ്രാഹ്മണേ മനുഷ്യേഷു; 
ഏതാഭ്യാം ഹി രൂപാഭ്യാം ബ്രഹ്മാ f ഭവത്‌. അഥ 


യോ ഹ വാ അസ്മാല്ലോ കാത്‌ eso 
പ്രൈതി സ ഏനമവിദിതോ ന ഭൂനക്തി, യഥാ 
വേദാ വാ [ff നനു ക്തോ f നൃദ്വാ കര്‍മ്മാ f 
കൃതം. യദിഹ വാ അപ്യനേ വംവിന്മഹത്പുണ്യം 
കര്‍മ്മകരോതി, തദ്ധാസ്യാന്തതഃ ക്ഷീയത ഏവ. 
ആത്മാനമേവ ലോകമുപാസീത സയ ആത്മാന 
മേവ ലോകമുപാസ്തേ, ന ഹാസ്യ കര്‍മ്മ ക്ധീയ 
തേ. അസ്മാദ്ധ്യേവാ ff ത്മനോയദ്യുത്‌ കാമയതേ 
തത്തത്‌ സൃജതേ. 


ആ സൃഷ്ടിക്കപ്പെട്ട ചാതുര്‍വര്‍ണ്ണ്യം ബ്രഹ്മം, ക്ഷത്രം, വിട്‌, 
ശൂദ്രന്‍ ഇതാകുന്നു. അത്‌- ആ സ്രഷ്ടാവായ ബ്രഹ്മം അഗ്നിയാ 
യിട്ടുതന്നെ-അഗ്നിരൂപത്തില്‍ത്തന്നെ ദേവന്മാരുടെ കൂട്ടത്തില്‍ 
ബ്രഹ്മമായി-ബ്രാഹ്മണജാതിയായിത്തീര്‍ന്നു. മനുഷ്യരില്‍ 
ബ്രാഹ്മണനായിത്തീര്‍ന്നു. ഇന്ദ്രദ്യധിഷ്ഠിതമായി ക്ഷത്രിയജാ 
തിയായിത്തീര്‍ന്നു. പൂഷാധിഷ്ഠിതമായി ശൂദ്രജാതിയായി 
ത്തീര്‍ന്നു. അതിനാല്‍ ദേവന്മാരുടെ കൂട്ടത്തില്‍ അഗ്നിയില്‍ത്ത 
ന്നെ, അഗ്നിയോടു സംബന്ധിച്ച കര്‍മ്മം ചെയ്തിട്ട്‌ ലോകത്തെ, 
കര്‍മ്മഫലത്തെ, ഇച്ഛിക്കുന്നു. മനുഷ്യരുടെ കൂട്ടത്തില്‍ ബ്രാഹ്മ 
ണനില്‍ കര്‍മ്മഫലത്തെ ഇച്ഛിക്കുന്നു. എന്തെന്നാല്‍ സാക്ഷാ 
ത്ബ്രഹ്മം ഈ ബ്രാഹ്മണാഗ്നി രൂപങ്ങളിലാണല്ലോ ആയി 
ത്തീര്‍ന്നത്‌. പിന്നെ ആരാണോ ആത്മാവെന്നു പറയുന്ന സ്വന്ത 
മായ ലോകത്തെ ദര്‍ശിക്കാതെ ഈ സാംസാരികമായ ലോക 
ത്തില്‍ നിന്ന്‌ പ്രഗമിക്കുവോ, മരിക്കുന്നുവോ അവനെ, അറി 
യപ്പെടാത്ത അത്‌-ആ സ്വലോകം, അധ്യയനം ചെയ്യപ്പെടാത്ത 
വേദമോ, ചെയ്യപ്പെടാതെയുള്ള വേറെ കര്‍മ്മമോ എപ്രകാരമോ 
അപ്രകാരം, ഭുജിക്കുകയില്ല. ഈ സംസാരത്തില്‍ ഇപ്രകാരം 
സ്വന്തലോകത്തെ അറിയാത്തവന്‍ വളരെ വലിയതായിട്ടുള്ള 
പുണ്യകര്‍മ്മത്തെ ചെയ്യുന്നതായിരുന്നാലും അവന്റെ ആ 
കര്‍മ്മം ഒടുവില്‍ ക്ഷയിക്കുകതന്നെ ചെയ്യുന്നു. സ്വന്തലോക 
ത്തെത്തന്നെ ഉപാസിക്കണം. അങ്ങനെ ആരാണോ സ്വന്തലോ 
കത്തെ ഉപാസിക്കുന്നത്‌, അവന്റെ കര്‍മ്മം ക്ഷയിക്കയില്ല. 
ഏതേതിനെ കാമിക്കുന്നുവോ അതാതിനെ ഈ ആത്മാവില്‍നി 
ന്നുതന്നെ സൃഷ്ടിക്കുന്നതാണ്‌. 


53. ഉപ- അഥോ അയം വാ ആത്മാ സര്‍വേഷാ 
ഭൂതാനാം ലോകഃ, സ യജ്ജുഹോതി, യദ്യജതേ 
തേന ദേവാനാം ലോകഃ അഥ യദനുബ്രൂതേ തേന 
ജഷീണാം; അഥ യത്‌ പിതൃഭ്യോ നിപൃണാതി, യത്‌ 
ഗ്രജാമിച്ചതേ, തേന പിതൃണാം; അഥ യന്മ 
നുഷ്യാന്‍ വാസയതേ, യദേഭ്യോ 1! ശനം ദദാതി, 
തേന മനുഷ്യാണാം; അഥ യത്‌ പശുഭ്യസ്തൃ 
ണോദകം വിന്ദതി, തേന പശൂനാം; യദസ്ൃഗ്ൃയഹേ 
ഷു ശ്വാപദാ, വയാംസ്യാകീട പിപീലികാഭ്യ ഉപ 
ജീവന്തി, തേന തേഷാം ലോകഃ: യഥാ ഹ വൈ 
സ്വായ ലോകായാരിഷ്ടിമിച്ഛേ, ദേവം ഹൈവം വിദേ 
സർവാണി ഭൂതാന്യരിഷ്ടമിച്ഛന്തി; തദ്വാ ഏത ദ്വിതിതം 
മീമാംസിതം. 


ഈ ആത്മാവ്‌, പ്രകൃതനായ അവിദ്വാന്‍ എല്ലാ ഭൂത 
ങ്ങള്‍ക്കും, ദേവന്മാര്‍ മുതല്‍ പിപീലികകള്‍ വരെയുള്ള ഭൂത 


P 


288 


ങ്ങള്‍ക്കെല്ലാം, ലോകമാകുന്നു. ഭോഗ്യമാകുന്നു. അവന്‍ ഹോമി 
ക്കുന്നതേതോ, യജിക്കുന്നതേതോ, അതുകൊണ്ട്‌ ദേവന്മാര്‍ക്കു 
ലോകമാകുന്നു. പിന്നെ, സ്വാധ്യായത്തെ അദ്ധ്യയനംചെയ്യുന്ന 
തേതോ അതുകൊണ്ടു ജഷികള്‍ക്കു ലോകമാകുന്നു. പിന്നെ, 
പിത്ൃക്കള്‍ക്കായി പിണ്ഡം ഉദകം മുതയതു കൊടുക്കുന്നതേ 
തോ, പ്രജയെ ഇച്ഛിക്കുന്നതേതോ അതുകൊണ്ട്‌ പിതൃക്കള്‍ക്കു 
ലോകമാകുന്നു. പിന്നെ, മനുഷ്യരെ വസിപ്പിക്കുന്നതേതോ, 
അവര്‍ക്ക്‌ അശനത്തെ ദാനം ചെയ്യുന്നതേതോ അതുകൊണ്ട്‌ 
മനുഷ്യര്‍ക്ക്‌ ലോകമാകുന്നു, പിന്നെ, പശുക്കള്‍ക്ക്‌ പുല്ലും 
വെള്ളവും ലഭിപ്പിക്കുന്നതു ഏതോ, അതുകൊണ്ട്‌ പശുക്കള്‍ക്കു 
ലോകമാകുന്നു. ഇവന്റെ ഗൃഹങ്ങളില്‍ ശ്വാപദങ്ങളും പക്ഷി 
കളും കീടങ്ങളും പിപീലികകളും വരെയുള്ള ജന്തുക്കളും ഉപ 
ജീവിക്കുന്നു എന്നുള്ളതേതോ അതു കൊണ്ട്‌ അവര്‍ക്കു ലോക 
മാകുന്നു. എപ്രകാരമാണോ തന്റെ ലോകത്തിന്‌ വിനാശമില്ലാ 
യ്മയെ ഇച്ഛിക്കുന്നത്‌, അപ്രകാരം, എല്ലാ ഭൂതങ്ങളും താന്‍ 
സര്‍വ്വഭൂതങ്ങള്‍ക്കും ഭോഗ്യനാണെന്ന്‌ വിചാരിക്കുന്നവന്‍ അരി 
ഷ്ടിയെ- വിനാശമില്ലായ്മയെ-ഇച്ഛിക്കുന്നു. ഇത്‌, മേല്‍പറഞ്ഞ 
കര്‍മ്മങ്ങള്‍ ആവശ്യം ചെയ്യേണ്ടവയാണെന്നുള്ളത്‌, വിദിതവും, 
പഞ്ചമഹായജ്ഞപ്രകരണത്തില്‍ അറിയപ്പെട്ടിട്ടുളളതും, അവ 
ദാനപ്രകരണത്തില്‍ വിചാരണ ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്‌. 


54. ഉപ-ആത്തമൈവേദമഗ്ര അസീദേക ഏവ; സോ f 
കാമയത, ജായാമേ സ്യാത്‌; അഥ പ്രജായേയ; അഥ 
വിത്തംമേ സ്യാത്‌; അഥ കര്‍മ്മ കുര്‍വീയ ഇതി 
ഏതാവാന്‍ വൈകാമഃ; നേച്ഛംശ്വ നാതോഭൂയോ 
വിന്ദേത്‌. തസ്മാദപ്യേതര്‍ഹ്യേ കാകീ കാമയതേ, 
ജായാ മേ സ്യാ ദഥപ്രജായേയ, വിത്തം മേ സ്യാ, 
ദഥകര്‍മ്മകൂര്‍വീ.യേതി. സ യാവദപ്യേതേഷാ മേ 
കൈകം ന പ്രാപ്നോന്യകൃത്സ്ന ഏവ താവന്മ 
നൃതേ തസ്യോ കൃത്സ്നതാ; മന ഏവാസ്യാ 7 f 
ത്മാ; വാഗ്ജായാ; പ്രാണഃ പ്രജാ; ചക്ഷുര്‍മ്മാനുഷം 
വിത്തം; ചക്ഷു ഷാ ഹി ത ദ്വിന്ദതേ; ശ്രോത്രം 
ദൈവം; ശ്രോത്രേണ ഹി തച്ഛ്yയണോതി; ആത്തൈ 
വാസ്യകര്‍മ്മ; ആത്മനാഹികര്‍മ്മകരോതി; സ ഏഷ 
പാങ്ക്തോയജ്ഞഃ പാങ്കതഃ പശുഃ പാങ്ക്തഃ പുരുഷഃ 
പാങ്കതമിദം സര്‍വം യദിദം കിംചഃ തദിദം സര്‍വ 
മാപ്നോതി, യ ഏവം വേദ. 


ആദ്യം, ദാരസംബന്ധത്തിനു മുമ്പ്‌ ഇത്‌ ആത്മാവു മാത്രം 
ആയിരുന്നു, അവന്‍ ഏകന്‍ മാത്രമായിരുന്നു. ആ ആത്മാവ്‌ 
കാമിച്ചു:- “എനിക്ക്‌ ജായയുണ്ടാകണം, പിന്നെ എനിക്കു പ്രജ 
നിക്കണം; പിന്നെ എനിക്കു വിത്തമുണ്ടാകണം, പിന്നെ 
എനിക്കു കര്‍മ്മം ചെയ്യണം” എന്ന്‌ കാമം ഇത്രയുമേ ഉള്ളൂ. 
ഇല്ല, ഇച്ഛിച്ചാലും, ഇതിനേക്കാള്‍ കൂടുതലായി ലഭിക്കുകയില്ല. 
അതുകൊണ്ട്‌ ആ വിദ്വാനും കാമിയുമായ ആത്മാവു മുമ്പു 
കാമിച്ചതുകൊണ്ട്‌ ഇക്കാലത്തും ഏകാകിയായിട്ടുള്ളവന്‍ 
“എനിക്കു ജായയുണ്ടാകണം; പിന്നെ എനിക്കു പ്രജനിക്കണം; 
പിന്നെ എനിക്കു വിത്തമുണ്ടാകണം; പിന്നെ എനിക്കു കര്‍മ്മം 
ചെയ്യണം.” എന്ന്‌ കാമിക്കുന്നു. അവന്‍ എതുവരെ ഇവയില്‍, 
മേല്‍പറഞ്ഞ ജായാദികളില്‍, ഓരോന്നിനെപ്പോലും പ്രാപിക്കാ 
തിരിക്കുന്നുവോ അതുവരെ താന്‍ അകൃത്സ്നനാണെന്ന്‌ വിചാ 


K 


രിക്കുന്നു. അവന്‍, അങ്ങനെ വിചാരിക്കുന്നവന്‌ കൃത്സ്നത്‌ 

താഴെപ്പറയുന്ന വിധത്തില്‍ ഉണ്ടാകുന്നു. ഇവന്ന്‌ ആത്മാവ്‌ മന 
സ്സുതന്നെ. ജായ വാക്കാകുന്നു. പ്രജ പ്രാണനാകുന്നു. മാനുഷ 
മായ വിത്തം ചക്ഷുസ്സാകുന്നു. എന്തെന്നാല്‍, ചക്ഷുസ്സുതൊ 

ണ്ടാണല്ലോ അതിനെ, മാനുഷവിത്തമായ ഗോവു മുതലായ 

തിനെ അറിയുന്നത്‌ ദൈവമായ വിത്തം ശ്രോത്രമാകുന്നു. 

എന്തെന്നാല്‍, ശ്രോത്രം കൊണ്ടാണല്ലോ അതിനെ- ദൈവമാ 
യ വിത്തമായ വിജ്ഞാനത്തെ ശ്രവിക്കുന്നത്‌. ഇവന്ന്‌ കര്‍മ്മം 

ആത്മാവുതന്നെ, ശരീരം തന്നെ. എന്തെന്നാല്‍ ശരീരംകൊണ്ടാ 
ണല്ലോ കര്‍മ്മത്തെ ചെയ്യുന്നത്‌. ഇത്‌ പാങ്ക്തമായ-അഞ്ചു 

കൊണ്ടു നടക്കുന്ന യജ്ഞമാകുന്നു. ഗോവു മുതലായത്‌ 

പാങ്കതമാകുന്നു. പുരുഷന്‍ പാജ:തനാകുന്നു. ഇത്‌, കര്‍മ്മസാ 
ധനവും ഫലവും ഏതെല്ലാമോ ഇതെല്ലാം പാങ്കതമാകുന്നു. ഇപ്ര 
കാരം ആര്‍ അറിയുന്നുവോ, അവനവനെ പാങ്കതമാകുന്ന 

യജ്ഞമായിക്കാണുന്നതാരോ, അവന്‍ ഈ ജഗത്തിനെ എല്ലാം 
ആത്മാവെന്ന നിലയില്‍ പ്രാപിക്കുന്നതാണ്‌. 


അഞ്ചാം ്രാഹ്മണം 


55. ഉപ-മന്ത്രങ്ങള്‍- യത്‌ സപ്താന്നാനി മേധയാ തപ 
സാ ജനയത്‌ പിതാ; ഏകമസ്യ സാധാരണം; 
ദ്വേ ദേവാനഭാജയത്‌; ത്രീണ്യാത്മനേ f കുരുത; 
പശുഭ്യ ഏകം പ്രായച്ഛത്‌; തസ്മിന്‍ സര്‍വ്വം പ്രതി 
ഷ്ഠിതം, യച്ച പ്രാണിതി യച്ച ന. കസ്മാദ്‌ താനിനി 
ക്ഷീയന്തേ [ ദ്യമാനാനി സര്‍വ്വദാ? യോ വൈനാ 
മക്ഷിതം വേദ സോ! ന്നമത്തി പ്രതീകേന; സ 
ദേവാനപിഗച്ഛതി; സ ഈര്‍ജ്ജമുപജീവതി. ഇതി 
ശ്ലോകാഃ 


പിതാവ്‌ സപ്താന്നങ്ങളെ മേധകൊണ്ടും-ജ്ഞാനംകൊ 
ണ്ടും, തപസ്സുകൊണ്ടും-കര്‍മ്മംകൊണ്ടും, ജനിപ്പിച്ചു എന്നത്‌ 
യുക്തംതന്നെ. അവയെ വെളിപ്പെടുത്തുവാന്‍ പോകുന്നു. അവ 
യില്‍- ആ അനങ്ങളില്‍ ഒന്നിനെ ഈ ജഗത്തിനു പൊതുവാ 
യിട്ടുള്ളതാക്കി. രണ്ട്‌ അന്നങ്ങളെ ദേവന്മാരെ ഭജിപ്പിച്ചു. ദേവ 
ന്മാര്‍ക്കു നല്‍കി. മൂന്ന്‌ അന്നങ്ങളെ തനിയ്ക്കായി കല്പിച്ചു. 
ഒരു അന്നത്തെ പശുക്കള്‍ക്കായി നല്‍കി. അതില്‍- ആ പശു 
ക്കള്‍ക്കായി നല്‍കിയ അന്നത്തില്‍, പ്രാണനം ചെയ്യുന്നതും, 
പ്രാണചേഷ്ടയോടു കൂടാത്തതും എല്ലാം പ്രതിഷ്ഠിതമായിരിക്കു 
ന്നു. എപ്പോഴും അദിക്കപ്പെടുന്ന ആ അന്നങ്ങള്‍ എന്തുകൊ 
ണ്ടാണ്‌ ക്ഷയിക്കാതിരിക്കുന്നത്‌? ആരാണോ ഈ അക്ഷയത്തി 
നുള്ള കാരണത്തെ അറിയുന്നത്‌, അവന്‍ പ്രാധാന്യേന 
അന്നത്തെ അദിക്കുന്നു, അവന്‍ ദേവന്മാരെ അപിഗമിക്കുന്നു 
-ദേവാത്മഭാവത്തെ പ്രാപിക്കുന്നു. അവന്‍ ഈര്‍ജ്ജത്തെ-അ 
മൃതത്തെ-ഉപജീവിക്കുന്നു. എന്ന്‌ ശ്ലോകങ്ങള്‍ -മന്ത്രങ്ങള്‍-പറ 
യുന്നു. 


56. ഉപ- “യത്‌ സപ്താന്നാനിമേധയാ തപസാ 
ജനയത്‌ പിതേ” തി-മേധയാ ഹി തപസാ 1 ജന 
യത്‌ പിതാ. “ഏകമസ്യ സാധാരണ മിതി ഇദമേ 
വാസ്യ തത്‌ സാധാരണമന്നം യദിദമദ്യതേ; സ്‌ 
യ ഏതദുപാസ്തേ ന സ പാപ്മനോ വ്യാവര്‍ 


2 


ത്തതേ; മിര്സം ഹ്യേതത്‌ “ദ്വേദേവാനഭാജയ” ദിതി 
-ഹുതം ച പ്രഹുതം ച. തസ്മാദ്‌ ദേവേഭ്യോ ജൂ 
ഹ്വതി ച പ്രചജൂ ഹ്വതി. അഥോ ആഹൂര്‍ദര്‍ശ 
പൂര്‍ണ്ണമാസാ വിതി. തസ്മാന്നേഷ്ടിയാജൂകം 
സ്യാത്‌. “പശുഭ്യ ഏകം (്രായച്ഛ” ദിതി-തത്‌ പയഃ. 
തയോ ഹ്രേ മാഗ്രേ മനുഷ്യാശ്ച പശവശ്ചോപജീ 
വന്തി; തസ്മാത്‌ കുമാരംജാതം ഖൃതം വൈവാഗ്രേ 
പ്രതിലേഹയന്തി; സ്തനം വാ f നുധാപയന്തി. 
അഥവത്സം ജാതമാഹുര തൃണാദ ഇതി. “തസ്മിന്‍ 
സര്‍വ്വം പ്രതിഷ്ഠിതം യച്ച പ്രാണിതി യച്ചനേ” തി- 
പയസി ഹദം സര്‍വം പ്രതിഷ്ഠിതം യച്ച പ്രാണിതി 
യച്ച ന. തദ്യദിദമാഹുഃ സംവത്സരം പയസാ ജൂഹ്വ 
ദപ പുനര്‍മ്മൃത്യും ജയതീതി, ന തഥാ വ ദ്യാത്‌; 
യദഹരേവജ്ജൂ ഹോതി, തദഹഃ പുനര്‍മ്മൃത്യുമപ 
ജയത്യേവം വിദ്വാന്‍; സര്‍വ്വം ഹി ദേവേഭ്യോ f 
ന്നാദ്യം പ്രയച്ഛതി. “കസ്മാത്‌ താനി നക്ഷീയന്തേ 
f ദ്യമാനാനി സര്‍വ്വേദേ തി പുരുഷോ വാ 
അക്ഷിതിഃ സഹീദമന്നം ധിയാ ധിയാ ജനയതേ 
കര്‍മ്മിഭിഃച യദ്ധൈതന്ന കര്യാത്‌ ക്ഷീയേത ഹ 
“സോ ്‌ മന്നത്തി ്രതീകേനേ” തി-മുഖം 
പ്രതീകം; മുഖേനേത്യേതത്‌ “സദേവാനപിഗച്ഛതി; 
സ ഈര്‍ജമുപജീവതി തി പ്രശംസാ. 


യത്സപ്താ. പിതാ. എന്നു മന്ത്രത്തില്‍ പറഞ്ഞിരിക്കുന്ന 
തിനെ വ്യാഖ്യാനിക്കുന്നു:- പിതാവ്‌ മേധകൊണ്ടും തപസ്സു 
കൊണ്ടും ആണല്ല്ലോ ജനിപ്പിച്ചത്‌. “ഏകമസ്യസാധാരണം” 
എന്നതിന്റെ അര്‍ത്ഥം പറയുന്നു:- ഏതാണോ ഈ അദിക്ക 
പ്പെടുന്നത്‌, ഇതുതന്നെയാണ്‌, ഈ ജഗത്തിന്‌ പൊതുവായ ആ 
അന്നം. ആരാണോ ഈ പൊതുവായ അന്നത്തെ ഉപാസിക്കു 
ന്നത്‌ അവന്‍ പാപ്മാവില്‍നിന്ന്‌ നിവര്‍ത്തിക്കയില്ല. എന്തെ 
ന്നാല്‍ ഈ അന്നം മിശ്രമാകുന്നു- അവിഭക്തമാകുന്നു. ദ്വേദേ 
വാനഭാജയത എന്നതില്‍ പറഞ്ഞ രണ്ട്‌ അന്നങ്ങള്‍ ഹുതവും 
പ്രഹുതവു മാകുന്നു. അതിനാല്‍ ദേവന്മാര്‍ക്കായി ഹോമിക്കയും 
പ്രഹോമിക്കയും ചെയ്യുന്നു. പിന്നെ ദേവന്മാര്‍ക്കു കൊടുത്ത 
അന്നങ്ങള്‍ ദര്‍ശപൂര്‍ണ്ണമാസങ്ങളാണെന്ന്‌ ചിലര്‍ പറയുന്നു. 
അതിനാല്‍ കാമ്യങ്ങളായ ഇഷ്ടികളെക്കൊണ്ടു യജിക്കുന്ന ശീല 
മുള്ളവനായി ഇരിക്കരുത്‌. പശുക്കള്‍ക്കായി ഒരു അന്നത്തെ 
നല്‍കി എന്നു പറഞ്ഞുവല്ലോ: അതു പയസ്സാകുന്നു. എന്തെ 
ന്നാല്‍, മനുഷ്യരും പശുക്കളും ആദ്യം പയസ്സിനെത്തന്നെ ഉപ 
ജീവിക്കുന്നു. അതിനാല്‍, ജനിച്ച കുമാരനെ ആദ്യം 
ഘൃതത്തെത്തന്നെ പ്രതിലേഹനം ചെയ്യിക്കയും പിന്നീടു 
സ്തനത്തെ പാനം ചെയ്യിക്കയും ചെയ്യുന്നു. പിന്നെ ജനിച്ച 
വത്സന്റെ പ്രായത്തെപ്പറ്റി പുല്ലു തിന്നുതുടങ്ങാത്തതെന്ന്‌ പറയു 
ന്നു, “യസ്മിന്‍ സര്‍വം... യച്ചന” എന്ന മന്ത്രപദത്തിന്റെ 
വ്യാഖ്യാനം-ഏതാണോ പ്രാണനം ചെയ്യുന്നത്‌ അതും 
ഏതാണോ പ്രാണനം ചെയ്യാത്തത്‌ അതും ഇതെല്ലാം പയസ്സി 
ലാണല്ല്ലോ പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌. അതിനാല്‍ “ഒരു സംവ 
ത്സരം പയസ്സുകൊണ്ട്‌ ഹോമിച്ചു കൊണ്ടിരുന്നാല്‍, പുനര്‍മൃത്യു 
വിനെ ജയിക്കുന്നു.” എന്നിങ്ങനെ പറയുന്നതിനെ അപ്രകാരം 
ധരിക്കരുത്‌. പിന്നെയോ, ഏതു ദിവസത്തിലാണോ ഹോമിക്കു 


ന്നത്‌ ആ ദിവസംതന്നെ ഇപ്രകാരം അറിയുന്നവന്‍ ന്‌ 
ത്യുവിനെ ജയിക്കുന്നു. എന്തെന്നാല്‍ ദേവന്മാര്‍ക്കായി എല്ലാ 
അന്നാദ്യത്തേയും അങ്ങനെ ഹോമിക്കുന്നവന്‍ നല്‍കുന്നു. 
എപ്പോഴും അദിക്കപ്പെടുന്ന ആ അന്നങ്ങള്‍ ക്ഷയിക്കാത്തത്‌ 
എന്തുകൊണ്ടാണെന്നു ചോദിച്ചതിനുത്തരം പറയുന്നു:- അന്നം 
ക്ഷയിക്കാത്തതിനു കാരണം പുരുഷനാകുന്നു. എന്തെന്നാല്‍ 
അവനാണ്‌ ഈ അന്നത്തെ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നത്‌. 
“യോ വൈനാമക്ഷിത വേദ” എന്നു പറഞ്ഞതില്‍ അക്ഷിതി- 
അന്നം ക്ഷയിക്കാത്തതിനു കാരണം പുരുഷനാകുന്നു. എന്തെ 
ന്നാല്‍ അവനാണ്‌ ഈ അന്നത്തെ അപ്പോഴപ്പോള്‍ ഉണ്ടാകുന്ന 
പ്രജ്ഞ കൊണ്ടും കര്‍മ്മങ്ങളെക്കൊണ്ടും ജനിപ്പിക്കുന്നത്‌. ഇതി 
നെ-ഈ അന്നോല്പാദനത്തെ അവന്‍ ചെയ്യാതിരിക്കുന്ന പക്ഷം 
അന്നം ക്ഷയിക്കും. “സോ  ന്നമത്തിപ്രതികേന്‌ എന്നു പറ 
ഞ്ഞതില്‍ പ്രതീകമെന്നത്‌ മുഖമാകുന്നു. പ്രതീകംകൊണ്ട്‌ എന്ന 
തിന്റെ അര്‍ത്ഥം മുഖംകൊണ്ട്‌ എന്നാണ്‌. അവന്‍ ദേവന്മാരെ 
അപിഗമിക്കുമെന്നും അവന്‍ അമൃതത്തെ ഉപജീവിക്കുമെന്നും 
പറഞ്ഞത്‌ പ്രശംസയാകുന്നു. 


57. ഉപ- “ത്രീണ്യാത്മനേ f കരുതേ” തി, മനോ, വാചം, 
പ്രാണം, താന്യാത്മനേ f കരുത. അന്യത്രമനാ 
അഭൂവം. നാഹമദര്‍ശം; അന്യത്രമനാ അഭൂവം, 
നാഹമശ്രൌാഷമിതി. മനസാ ഹ്യേവ പശൃതി; 
മനസാ ശൃണോതി. സങ്കല പോ, 
വിചികിത്സാ, ശ്രദ്ധാ ! ശ്രദ്ധാ, ധൃതി, രധൃതി, ഹറീ 
ര്‍ദ്ധീ, ഭീരിത്യേതത്‌ സര്‍വം മന ഏവ. തസ്മാദപി 
പൃഷ്ഠത ഉപസ്പൃഷ്ടോ മനസാ വിജാനാതി യഃ 
കശ്ച ശബ്ദോവാഗേവ സാ. ഏഷ ഹൃന്തമായത്താ; 
ഏഷാ ഹിത, പ്രാണോ 1 പാനോ, വ്യാന, ഉദാനഃ, 
സമാനോ ₹ ന ഇത്യേത്‌ സര്‍വം പ്രാണ ഏവ. 
ഏതന്മയോ വാ അയമാത്മാ, വാങ്മയോ, മനോ 
മയഃ പ്രാണമയഃ 


കാമഃ, 


“ത്രീണ്യാത്മനേ 7 കരുത” എന്നതില്‍, മൂന്നന്നങ്ങളെ 
ആത്മാവിനായി കല്പിച്ചു എന്നു പറയുന്നത്‌ മനസ്സിനേയും, 
വാക്കിനയും, പ്രാണനേയുമാകുന്നു. അവയെ -ആ മനോവാക്‌ 
പ്രാണങ്ങളെ -ആത്മാവിനായി പിതാവു കല്പിച്ചു. ഞാന്‍ മറ്റൊ 
ന്നില്‍ പ്രവേശിച്ച മനസ്സോടുകൂടിയവനായിരുന്നു: “ഞാന്‍ 
കണ്ടില്ല” എന്നു പറയാറുണ്ട്‌. മനസ്സുകൊണ്ടുതന്നെയാണ്‌ 
കാണുന്നത്‌: മനസ്സുകൊണ്ടാണ്‌ കേള്‍ക്കുന്നത്‌. കാമം-സ്ത്രീ 
സംസര്‍ഗ്ഗത്തിനുള്ള അഭിലാഷം, സങ്കല്പം-അറിവില്‍പെടുന്ന 
വിഷയങ്ങളെ ശുക്നനീലാദിഭേദേന വികല്പിക്ക, വിചികിത്സ- 
സംശയരൂപമായ ജ്ഞാനം, ശ്രദ്ധ-അദൃഷ്ടപ്രയോജനങ്ങളായ 
കര്‍മ്മങ്ങളിലും, ദേവതാദികളിലുമുള്ള ആസ്തിക്യബുദ്ധി-അ 
ശ്രദ്ധ-ശ്രദ്ധയ്ക്കു വിപരീതമായ ബുദ്ധി, ധൃതം-ധാരണ-ശരീരം 
മുതലായത്‌ തളരുമ്പോള്‍ താങ്ങിനിര്‍ത്തുക, ധൃതിയില്ലായ്മ 
ഹ്റീ-ലജ്ജ, ധീ-പ്രജ്ഞ, ഭീ-ഭയം, എന്നിങ്ങനെ ഉള്ളതെല്ലാം 
മനസ്സുതന്നെ -മനസ്സിന്റെ രൂപഭേദങ്ങള്‍തന്നെ. അതിനാല്‍ 
പിന്‍വശത്ത്‌ സ്പര്‍ശിക്കപ്പെട്ടവനായിരുന്നാലും മനസ്സുകൊണ്ട്‌ 
അറിയുന്നു. ഏതു ശബ്ദമായിരുന്നാലും അതു വാക്കുതന്നെ. 
ഈ വാക്ക്‌ അന്തത്തെ-അര്‍ത്ഥനിര്‍ണ്ണയത്തെ ആയത്തയായി 
രിക്കുന്നു--അനുഗമിക്കുന്നതായിരിക്കുന്നു. ഈ വാക്ക്‌ മറ്റൊന്നി 


D 


നാല്‍ പ്രകാശിപ്പിക്കപ്പെടുന്നതല്ല. പ്രാണന്‍, അപാനന്‍, വ്യാനന്‍, 
ഉദാനന്‍, സമാനന്‍, അനന്‍ എന്നിതെല്ലാം പ്രാണന്‍തന്നെ. ഈ 
ആത്മാവ്‌-അവിവേകികള്‍ ആത്മാവെന്നഭിമാനിക്കുന്ന, കാര്യ 
കരണസങ്ഘാതരൂപമായ ഈ പിണ്ഡം ഇവയുടെ ആധിക്യ 
മുള്ളതാകുന്നു. വാങ്മയവും മനോമയവും പ്രാണമയവുമാ 
കുന്നതാണ്‌. 


58. ഉപ- ്രയോ ലോകാ ത ഏവ. വാഗേവായം 
ലോകോ മനോന്തരിക്ഷലോകഃ, ്രാണോ 1 സൌ 
ലോകഃ 


മൂന്നു ലോകങ്ങള്‍ -ഭൂര്‍, ഭൂവന്‍ സ്വര്‍ എന്നീ മൂന്നു ലോക 
ങ്ങള്‍ ഇവതന്നെ-ഈ വാങ്മനഃ പ്രാണങ്ങള്‍- തന്നെ. ഈ 
ലോകം വാക്കുതന്നെയാകുന്നു. ഈ ലോകം വാക്കുത 
ന്നെയാണ്‌. മനസ്സ്‌ അന്തരീക്ഷലോകമാകുന്നതാണ്‌. പ്രാണന്‍ 
അങ്ങേലോകമാകുന്നതാണ്‌. 


59. ഉപ- ത്രയോവേദാ ഏത ഏവ; വാഗേവര്‍ഗ്വേദോ, 
മനോ യജൂര്‍വേദഃ, ്രാണഃ സാമവേദഃ 


മൂന്നു വേദങ്ങള്‍ ഈ വാങ്മനഃ പ്രാണങ്ങള്‍തന്നെ. വാക്കു 
തന്നെ ജഗ്വേദം. മനസ്സ്‌ യജൂര്‍വേദമാകുന്നു. പ്രാണന്‍ സാമ 
വേദമാകുന്നു. 


60. ഉപ-ദേവാഃ, പിതരോ, മനുഷ്യാ ഏത ഏവ, വാഗേവ 
ദേവ, നഃ പിതരഃ പ്രാണോ മനുഷ്യാഃ 


ദേവന്മാരും പിതൃക്കളും മനുഷ്യരും ഈ വാങ്മനഃ പ്രാണ 
ങ്ങള്‍ തന്നെ. വാക്കുതന്നെ ദേവന്മാര്‍. മനസ്സു പിതൃക്കളാകു 
ന്നു. പ്രാണന്‍ മനുഷ്യനാകുന്നു. 


61. ഉപ- പിതാ, മാതാ, പ്രജൈത ഏവ: മന ഏവ പിതാ, 
വാങ്മാതാ, പ്രാണട്രപജാ 


പിതാവും മാതാവും പ്രജയും ഈ വാങ്മനഃ പ്രാണങ്ങള്‍ത 
ന്നെ. മനസ്സുതന്നെ പിതാവ്‌. വാക്കു മാതാവാകുന്നു. പ്രാണന്‍ 
പ്രജയാകുന്നു. 


62. ഉപ- വിജ്ഞാനം, വിജിജ്ഞാന്ധ്യ, മവിജ്ഞാത 
മേത ഏവ; യത്‌ കിം ച വിജ്ഞാതം വാചസ്ത്ദ്ദൂ 
പം; വാഗ്ഘിവിജ്ഞാതാ, വാഗേനം തദ്ഭൂത്വാ f 
വതി. 


അറിയപ്പെടുന്നതും, അറിയുവാനിച്ചിക്കപ്പെടുന്നതും അറി 
യപ്പെടാത്തതും, ഇവതന്നെ- ഈ മനോവാക്പ്രാണങ്ങള്‍തന്നെ. 
ഏതെല്ലാമാണോ, അറിയപ്പെട്ടതായിരിക്കുന്നത്‌ അതെല്ലാം 
വാക്കിന്റെ രൂപമാകുന്നു. എന്തെന്നാല്‍ വാക്ക്‌ അറിയപ്പെട്ടതാ 
കുന്നു. വാക്ക്‌ ആ അറിയപ്പെട്ട വസ്തുവായിത്തീര്‍ന്ന്‌, ഇവനെ 
-ഈ വാഗ്വിഭൂതിയെ അറിയുന്നവനെ രക്ഷിക്കുന്നു. 


63. ഉപ- യത്‌ കിംച വിജിജ്ഞാസ്യം മനസസ്തദ്രൂ 
പം മനോഹി വിജിജ്ഞാസ്യം; മന ഏനം തദ്ഭൂ 
ത്വാ ₹ വതി. 


ഏതെല്ലാമാണോ അറിയുവാന്‍ ഇച്ഛിക്കപ്പെടുന്നത്‌ അത്‌ മന 
സ്സിന്റെ രൂപമാകുന്നു. എന്തെന്നാല്‍ മനസ്സ്‌ അറിയുവാന്‍ ഇച്ഛി 


ക്കപ്പെടുന്നതാകുന്നു. മനസ്സ്‌ ആ അറിയുവാനിച്ചിക്കപ്പെടുന്ന 
വസ്തുവായിത്തീര്‍ന്ന്‌ ആ മനോവിഭൂതിയെ അറിയുന്നവനെ 
രക്ഷിക്കുന്നു. 


64. ഉപ- യത്‌ കിംചാ വിജ്ഞാതം പ്രാണസ്യ, ത്രദൂപം; 
പ്രാണോഹ്യ വിജ്ഞാതഃ: പ്രാണ ഏനം തത്‌ ഭൂതാ 
f വതി. 


ഏതെല്ലാമാണോ അറിയപ്പെടാത്തതായിരിക്കുന്നത്‌ അവ 
പ്രാണന്റെ രൂപമാകുന്നു. എന്തെന്നാല്‍ പ്രാണന്‍ അറിയപ്പെടാ 
ത്തതാകുന്നു. പ്രാണന്‍ ആ അവിജ്ഞാതമായിത്തീര്‍ന്ന്‌ ഇവ 
നെ, ഈ പ്രാണവിഭൂതിയെ അറിയുന്നവനെ, രക്ഷിക്കുന്നു. 


65. ഉപ- തസ്യൈ വാചഃ പൃഥിവീ ശരീരം, 
ജ്യോതീരൂപമയമഗ്നിഃ; തദ്യാവത്യേവ വാക്‌ 
താവതീ പൃഥിവീ; താവാ നയമഗ്നിഃ. 


ആ വാക്കിന്‌ ശരീരം പൃഥിവിയാകുന്നു. പ്രകാശാത്മകമായ 
കാരണം പാര്‍ത്ഥിവമായ അഗ്നിയാകുന്നു. അതില്‍ വാക്ക്‌ 
എത്രത്തോളമുണ്ടോ പൃഥിവിയും അത്രത്തോളം തന്നെയുണ്ട്‌. 


ഈ പാര്‍ത്ഥിവാഗ്നിയും അത്രത്തോളമുണ്ട്‌. 


66. ഉപ-അഥൈതസ്യ മനസോ ദ്യ; ശരീരം; ജ്യോതീ 
രൂപമസാവാദിതുഃ തദ്യാവദേവ മനസ്താവതീ 
ദൃനട; താമാനസാവാദിത്യഃ തന മിഥുനം സമൈ 
താം; തതഃപ്രാണോ f ജാ യത: സ ഇന്ദ്ര; സ 
ഏഷോ 7 സപത്നട; ദ്വിതീ യോ വൈ സപത്നേ 
ഭവതി. നാസ്യസപത്നോ ഭവതി യ ഏവം വേദ. 


പിന്നെ ഈ മനസ്സിന്റെ ശരീരം ദ്യോവാകുന്നു. പ്രകാശാ 
ത്മകമായ കരണം ആ ആദിത്യനാകുന്നു. അതില്‍ മനസ്സ്‌ എത്ര 
ത്തോളമുണ്ടോ, ദ്യോവും അത്രത്തോളംതന്നെയുണ്ട്‌. ആ 
ആദിത്യനും അത്രത്തോളമുണ്ട്‌. അവ-അഗ്ദ്യാദിത്യന്മാരാകുന്ന 
വാക്കും മനസ്സും മിഥുനത്തെ-പരസ്പരസംസര്‍ഗ്ഗത്തെ പ്രാപി 
ച്ചു. അതില്‍നിന്ന്‌ പ്രാണന്‍ ഉണ്ടായി. അവന്‍-ആ പ്രാണന്‍- 
ഇന്ദ്രനാകുന്നു, പരമേശ്വരനാകുന്നു. ഇവന്‍ അസപത്നമാകു 
ന്നു-എതിരായി ആരും ഇല്ലാത്തവന്‍ ആകുന്നു. സപത്നന്‍ 
രണ്ടാമതൊരുത്തനാണല്ലോ. ആരാണോ ഇപ്രകാരം അറിയു 
ന്നത്‌ ഇവന്ന്‌ സപത്നന്‍ - എതിരാളി ഉണ്ടാകയില്ല. 


67. ഉപ- അഥൈതസ്യ പ്രാണസ്യാ ff പഃ ശരീരം; 
ജ്യോതീ രൂപമ സ ചന്ദ്രഃ; തദ്യാമാനേവ്രപാണ 
സ്താവത്യ ആപട; താവാന സന ചന്ദ്ര ത ഏതേ 
സര്‍വ്വ ഏവ സമാഃ; സര്‍വ്വേ  നന്താഃ. സ യോ 
ഹൈതാനന്ത വത ഉപാസ്തേ ! ന്തവന്തം 
സലോകം ജയതി. അഥ യോ ഹൈതാനന്തനു 
പാസ്തേ f നന്തം സലോകം ജയതി. 


പിന്നെ, ഈ പ്രകൃതമായ പ്രാജാപത്യന്നമായ പ്രാണന്‌ 
ശരീരം അപ്പുകളാകുന്നു. ദ്യോതിരൂപമായ കരണം ആ ചന്ദ്ര 
നാകുന്നു. അതില്‍, പ്രാണന്‍ എത്ര പരിമാണമുളളതാകു 
ന്നുവോ അപ്പുകളും അത്രയും പരിമാണത്തോടുകൂടിയവയാ 
കുന്നു. ആ ചന്ദ്രനും അത്രയും പരിമാണത്തോടു കൂടിയതാ 
കുന്നു. ഇവ എല്ലാം സമങ്ങളാകുന്നു. എല്ലാം അനന്തങ്ങളാ 


കുന്നു. ആരാണോ ഇവയെ അന്തമുള്ളവയായി ഉപാസിക്കു ലോകഃ ദേവലോകോ വൈ ലോ കാനാം ക 
ന്നത്‌, അവന്‍ അന്തമുള്ള ലോകത്തെ ജയിക്കുന്നു. പിന്നെ തസ്മാദ്വിദ്യാം പ്രശംസന്തി. 
ഞന പുരെ മനുഷ്യലോകം, പിതൃലോകം, ദേവലോകം എന്ന്‌ ലോക 
അനന്തമായ ലോകത്തെ ജയിക്കുന്നു. 
ങ്ങള്‍ മൂന്നുതന്നെ. ഈ മനുഷ്യലോകം പുത്രനെക്കൊണ്ടുതന്നെ 
68. ഉപ-സ ഏഷ സംവത്സരഃ പ്രജാപതിഃ ഷോഡശ ജയിക്കപ്പെടേണ്ടതാകുന്നു, - സാധിക്കപ്പെടേണ്ടതാകുന്നു. മറ്റൊ 
കലട, തസ്യ രാത്രയ ഏവ പഞ്ചദശകലാഃ; ്രുവൈ ന്നുകൊണ്ടും, അതായതു കര്‍മ്മം കൊണ്ടോ വിദ്യകൊണ്ടോ, 
വാസ്യ ഷോഡശീകലാ; സ രാത്രിഭിരേവാ ff ച ജയിക്കപ്പെടാവുന്നതല്ല. പിതൃലോകം കര്‍മ്മംകൊണ്ടു ജയിക്ക 
പൂര്യതേ 1 പ ച ക്ഷീയതേ. സോ ! മാവാസ്യാം പ്പെടേണ്ടതാകുന്നു. ദേവലോകം വിദ്യകൊണ്ടു ജയിക്കപ്പെടേ 
രാത്രി മേതയാ ഷോഡശ്യാ കലയാ സര്‍വ്വമിദം ണ്ടതാണ്‌. ലോകങ്ങളില്‍ വച്ച്‌ ശ്രേഷ്ഠമായിട്ടുള്ളത്‌ ദേവലോ 
്രാണഭൃദനു പ്രവിശ്യ തതഃ പ്രാതര്‍ ജായത്യേ കമാകുന്നു. അതിനാല്‍ വിദ്യയെ പ്രശംസിക്കുന്നു. 
തസ്മാ ദേതാം രാത്രിം പ്രാണഭൃതഃ പ്രാണം ന വിച്ഛി 


71. ഉപ-അഥാതഃ സംപ്രത്തി$- യദാ പ്രൈഷ്യന്‍ 
ന്ദ്യാദപി കൃകലാസ സൈ തസ്യാ ഏവ ദേവതായാ 


മന്യതേ 1 ഥ പുര്രതമാഹ-ത്വം (രബഹ്മ, ത്വം 


അപചിമെത്യെ. v 
യജ്ഞാസ്ത്വം ലോക ഇതി. സ പുത്രഃ പ്രത്യാഹാ, 
അങ്ങനെയുള്ള ഈ പ്രജാപതി പതിനാറു കല യോടുകൂടിയ ഹം ബ്രഹ്മാ, ഹം യജ്ഞോ ! ഹം ലോക ഇതി 
സംവത്സരമാകുന്നു. അവന്റെ പതിനഞ്ചു കലകള്‍ രാത്രികള്‍ യദ്വൈ കിം ചാനുക്തം, തസ്യ സര്‍വ്വസ്യ ്രഹ്മേ 
തന്നെ ആകുന്നു. ഈ സംവത്സരാത്മകനായ പ്രജാപതിയുടെ ത്യേകതാ. യേ വൈ കേച യജ്ഞാ, സ്തേഷാം 
പതിനാറാമത്തെ കല നിത്യതന്നെയാകുന്നു. അവന്‍ രാത്രിക സർവേഷാം യജ്ഞ ഇത്യേ കതാ; യേ വൈ കേ 
ളെക്കൊണ്ടു തന്നെ ആപൂര്‍ണ്ണനാവുകയും ക്ഷയിച്ചുപോകയും ച ലോകാ, സ്തേഷാം സർവേഷാം ലോകഇത്യേ 
ചെയ്യുന്നു. അവന്‍-കാലാത്മാവായ ആ പ്രജാപതി കറുത്ത കതാ; ഏതാവദ്വാ ഇദം സര്‍വം; ഏതന്മാ സര്‍വം 
വാവുന്നാള്‍ രാത്രിയില്‍ ഈ പ്രാണിവകകളെ എല്ലാം അനു സന്നയമിതോ  ഭുനജദിതി. തസ്മാത്‌ പുത്രമനു 
പ്രവേശിച്ചിട്ട്‌, അനന്തരം അടുത്ത ദിവസം രാവിലെ ജനിക്കു ശിഷ്ടം ലോക്യമാഹുട; തസ്മാദേന മനു ശാസതി. 
ന്നു. അതിനാല്‍, ഈ രാത്രിയില്‍, ഈ സോമദേവതയുടെതന്നെ സയ ദൈവം വിദസ്മാല്ലോകാത്‌ പ്രൈത്യഥൈഭി 
പൂജയ്ക്കായി പ്രാണിയുടെ -ഒരു പ്രാണിയുടെയും ഓന്തിന്റെ രേവ പ്രാണൈഃ സഹ പുത്രമാവിശതി. അഥ യദ്യ 
പോലും-പ്രാണനെ വിച്ചേദിക്കരുത്-നശിപ്പിക്കരുത്‌. നേനകിംചിദക്ഷ്ണയാ 1 കൃതം ഭവതി, തസ്മാ 


ദേനം സര്‍വസ്മാത്‌ പുത്രോമുഞ്ചതി; തസ്മാത്‌ 
പുത്രോ നാമ സഃ. പുത്രേണൈവാസ്മിന്‍ ലോക 
പ്രതിതിഷ്ഠതി, അഥൈന മേതേ ദൈവാഃ പ്രാണാ 
അമൃതാ ആവിശന്തി. 


69. ഉപയോ വൈ സ സംവത്സരഃ പ്രജാപതിഃ ഷോ 
ഡശകലോ 7 യമേവ സയോ f യമേവം 
വിത്പുരുഷഃ; തസ്യ വിത്തമേവ പഞ്ചദശകലാഃ 
ആത്തെ വാസ്യഷോഡശീ കലാ; സ വിത്തേ 
നൈവാ 1! ച പൂര്യതേ 1 പ ച ക്ഷിയതേ. തദേ ഇതിനുമേല്‍ സ്രമ്പ്ത്തി എന്ന കര്‍മ്മം പറയപ്പെടുന്നു. 
തന്നഭ്യം യദയമാത്മാ; പ്രധിര്‍വ്വിത്തം; തസ്മാദ്യ എപ്പോഴാണോ മരിക്കുവാന്‍ പോകുന്നവനായി വിചാരിക്കുന്നത്‌ 
ദൃപി സര്‍വ്വജ്യാനിം ജീയത, ആത്മനാ ചേ ജ്ജീവ അപ്പോള്‍ പുത്രനോട്‌ പറയുന്നു- “നീ ബ്രഹ്മമാണ്‌; നീ യജ്ഞ 
തി, പ്രധിനാ 7 ഗാദി ത്യേവാ 7 ഹുഃ മാണ്‌ നീ ലോകമാണ്‌” എന്ന്‌. ആ പുത്രന്‍ ഉത്തരം പറയുന്നു- 


“ഞാന്‍ ബ്രഹ്മമാണ്‌. ഞാന്‍ യജ്ഞമാണ്യ ഞാന്‍ ലോകമാ 
പതിനാറു കലകളോടുകൂടിയ ആ സംവത്സരമാകുന്ന പ്രജാ Bh ന്‌ 
പതി ആരാണോ അവന്‍ ഇവന്‍തന്നെയാണ്‌, ഇപ്രകാരം അറി പി? 
2 ത്തിനും ബ്രഹ്മമെന്നുള്ള പദത്തില്‍ ഏകത്വം വിവക്ഷിക്കപ്പെ 
യുന്ന ഈ പുരുഷന്‍ ആരോ അവന്‍, അവന്ന്‌ പതിനഞ്ചു കല 
ട്ടിരിക്കുന്നു. യജ്ഞങ്ങള്‍ എവയെല്ലാമാണോ അവയക്കെലാ 
കള്‍ വിത്തംതന്നെയാകുന്നു. അവന്ന്‌ പതിനാറാമത്തെ കല 2 
ത്തിനും യജ്ഞമെന്നുള്ള പദത്തില്‍ ഏകത്വം വിവക്ഷിക്കപ്പെ 
ശരീരം തന്നെ. അവന്‍ വിത്തംകൊണ്ടുതന്നെ ആപൂര്‍ണ്ണനാവു 
ട്ടിരിക്കുന്നു. ലോകങ്ങള്‍ എവയെല്ലാമാണോ അവയ്ക്കെല്ലാം 
കയും ക്ഷയിച്ചു പോകയും ചെയ്യുന്നു. ഈ ശരീരമെന്നതു = 
Te ലോകം എന്നുള്ള പദത്തില്‍ ഏകത്വം വിവക്ഷിക്കപ്പെട്ടിരിക്കു 
ഏതോ ഇത്‌ നാഭിയുടെ സ്ഥാനത്തുള്ളതാകുന്നു. ഗോക്കള്‍ മുത 
« ന്നു. “ഇതെല്ലാം-ഗൃഹസ്ഥന്‍ ചെയ്യേണ്ടതെല്ലാം ഇത്രത്തോളം 
ലായതു രഥച്രകത്തിന്റെ നേമിയുടെ സ്ഥാനത്തുള്ളതാണ്‌. 2 5 വ 2 
അതിനാല്‍ എല്ലാം ക്ഷയിച്ചാലും, ശരീരംകൊണ്ടു ജീവിക്കുന്ന OS ea ee eed aS DS Rn 
2 ൭ ത്തില്‍ നിന്ന്‌ പാലിക്കും” എന്നാണ്‌ പിതാവിന്റെ അഭിപ്രായം. 
പക്ഷം “ബാഹ്യമായ പരിവാരം കൊണ്ടേ ക്ഷീണിച്ചിട്ടുള്ളൂ 9 Ee 
അതിനാല്‍ അനുശാസിക്കപ്പെട്ടിട്ടുള്ള പുത്രനെ ലോക്യനെന്ന്‌ 
എന്നു പറയുന്നു. 
പറയുന്നു. അതിനാല്‍ ഇവനെ - പുത്രനെ അനുശാസിക്കുന്നു. 


70. ഉപ-അഥ, ത്രയോ വാവ ലോകാ, മനുഷ്യലോകഃ, ഇപ്രകാരം അറിയുന്ന-സംപ്രത്തിയെ ചെയ്തിട്ടുള്ള അവന്‍- 
പിതൃലോകാ ദേവലോകാ ഇതി. സോ ! യം പിതാവ്‌ എപ്പോള്‍ ഈ ലോകത്തില്‍നിന്ന്‌ ഗമിക്കുന്നുവോ, - 
മനുഷ്യ ലോകഃ പൂുര്തരണൈവജയ്യോ, നാന്യേന മരിക്കുന്നുവോ, അപ്പോള്‍ ഇതേപ്രാണങ്ങലോടുകൂടെത്തന്നെ 
കര്‍മ്മണാ; കര്‍മ്മണാ പിതൃലോകാ, വിദ്യയാദേവ പുത്രനെ ആവേശിക്കുന്നു. ഇവനാല്‍ എന്തെങ്കിലും ഒരു മൂല 


P 


യില്‍ ഉള്ള ഒരു ചെറിയ പഴുതോളമെങ്കിലും അകൃതമായി- 

ചെയ്യപ്പെടാത്തതായി ഉണ്ടായിരുന്നാല്‍, അതിനാല്‍ എല്ലാ 

ത്തിലും നിന്ന്‌ ഇവനെ-ഈ പിതാവിനെ ആ പുത്തന്‍ മോചിപ്പി 
ക്കുന്നു. അതിനാല്‍ ആണ്‌ പുത്രന്‍ എന്നു പേരുള്ളവനായിരി 
ക്കുന്നത്‌. അവന്‍ പുത്രനെക്കൊണ്ടു തന്നെ ഈ ലോകത്തില്‍ 
പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു. അനന്തരം-സംപ്രത്തിക്കുശേഷം 
ഈ പിതാവിനെ മരണസ്വഭാവമില്ലാത്ത, ദേവസംബന്ധികളാ 
യ-ഹിരണ്യഗര്‍ഭനെ സംബന്ധിച്ച-ഈ പ്രാണങ്ങള്‍ ആവേശി 
ക്കുന്നു. 


72. ഉപ-പൃഥിവഡ്യൈ ചൈനമഗ്നേശ്ച ദൈവീ വാഗാ 
വിശതി. സാ വൈ ദൈവീവാഗ്‌, യയാ യദ്യദേവ 
വദതി, തത്‌ തത്‌ ഭവതി. 


പൃഥിവിയില്‍ നിന്നും അഗ്നിയില്‍നിന്നും ദൈവിയായ 
വാക്ക്‌ ഇവനെ-സുംപ്രത്തിയെ ചെയ്തിരിക്കുന്നവനെ-ആവേ 
ശിക്കുന്നു. ഏതു വാക്കുകൊണ്ട്‌ പറയുന്നതെല്ലാം അങ്ങനെ 
തന്നെ ഭവിക്കുന്നുവോ ആ വാക്കാണ്‌ ദൈവിയായിട്ടുള്ളത്‌. 


73. ഉപ- ദിവശ്ചൈനമാദിത്യാച്ച ദൈവം മന ആവി 
ശതി; തദ്വൈ ദൈവം മനോ, യേനാ 7 നന്ദ്യേവ 
ഭവത്യഥോ ന ശോചതി. 


ദ്യോവില്‍നിന്നും ആദിത്യനില്‍നിന്നും ദൈവമായ മനസ്സ്‌ 
അവനെ ആവേശിക്കുന്നു. ഏതു മനസ്സുകൊണ്ടാണോ ആനന്ദ 
മുള്ളവന്‍തന്നെ ആയിരിക്കുകയും ശോചിക്കാതിരിക്കയും 
ചെയ്യുന്നതു അതുതന്നെയാണ്‌ ദൈവമായ മനസ്സ്‌. 


74. ഉപ- അദ്ഭ്യശ്ചൈനം ചന്ദ്രമസശ്ച ദൈവഃ പ്രാണ 
ആവിശതി. സ വൈദൈവഃ പ്രാണോ, യഃ സഞ്ചരം 
ശ്ചാസഞ്ചരം ശ്ച ന വ്യഥതേ f ഥോ ന രിഷ്യതി. 
സ ഏവംവിത്‌ സർവേഷാം ഭൂതാനാമാത്മാ ഭവതി; 
യ ഏവംവിത്‌ സർവേഷാം ഭൂതാനാമാത്മാ ഭവതി; 
യ ഥൈഷാ ദേവതൈവം സഃ. യഥൈതാം 
ദേവതാം സർവാണി ഭൂതാന്യവന്ത്യേവം 
ഹൈവംവിദം സർവാണി ഭൂതാന്യവന്തി. യദുകിം 
ചേമാഃ പ്രജാഃ ശോചന്ത്യമൈവാ ff സാം തദ്‌ 
ഭവതി പുണ്യമേവാമും ഗച്ഛതി. ന ഹ വൈ ദേവാന്‍ 
പാപം ഗച്ഛതി. 


അപ്പുകളില്‍ നിന്നും ചന്ദ്രമനസ്സില്‍നിന്നും ദൈവമായ 
പ്രാണന്‍ ഇവനെ ആവേശിക്കുന്നു. ഏതു പ്രാണനാണോ സഞ്ച 
രിക്കുന്നതായാലും സഞ്ചരിക്കാതിരിക്കുന്നതായാലും വൃഥിക്കാ 
തിരിക്കയും വിനാശത്തെ പ്രാപിക്കാതിരിക്കയും ചെയ്യുന്നത്‌, 
അതാണ്‌ ദൈവമായ പ്രാണന്‍. ആ ത്രയാന്നാത്മദര്‍ശനത്തെ അറി 
യുവന്നവന്‍ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിത്തീരുന്നു. 
ഈ ഹിരണ്യഗര്‍ഭദേവത ഏതുപ്രകാരമോ, അവനും-ആ 
ത്ര്യാന്നാത്മദര്‍ശനവേദിയും- ഇപ്രകാരംതന്നെ. എപ്രകാര 
മാണോ ഈ ഹിരണ്യഗര്‍ഭദേവതയെ എല്ലാ ഭൂതങ്ങലും അവനം 
ചെയ്യുന്നത്‌-പാലിക്കുന്നത്‌-പൂജിക്കുന്നത്‌, ഇപ്രകാരം ഈ 
ര്ര്യാന്നാത്മദര്‍ശത്തെ അറിയുന്നവനേയും എല്ലാ ഭൂതങ്ങളും 
പൂജിക്കുന്നു. ഈ പ്രജകള്‍ എന്തിനെപ്പറ്റിയാണോ ശോചിക്കു 
ന്നതു, അത്‌-ശോകാദിനിമിത്തമായ ദുഃഖം ഇവരുടെ കൂടെ 


ത്തന്നെ ചേര്‍ന്നിരിക്കുന്നു. അവനെ -പ്രജാപത്യമായ ee lof 
വര്‍ത്തിക്കുന്ന ആ ത്ര്യാന്നാത്മദര്‍ശിയെ പുണ്യം മാത്രമേ പ്രാപി 
ക്കയുള്ളു; ദേവന്മാരെ പാപം-പാപഫലമായ ദുഃഖം പ്രാപിക്ക 
യില്ലതന്നെ. 


75. ഉപ-അഥാതോ വ്വതമീമാംസാപ്രപജാപതിര്‍ഹി 
കര്‍മ്മാണി സ സ്യജേ; താനി സൃഷ്ടാന്യന്യോന്യേ 
നാ 1 സ്പര്‍ദ്ധന്ത. വദിഷ്യാമ്യേ വാഹമിതി 
വാഗ്ദധ്രേ; ശ്ക്ധ്യാമ്ൃര്‍ഹമിതി ചക്ഷുഃ; 
ശ്രോഷ്യാമ്യ ഹമിതി ശ്രോത്രം; ഏവമന്യാനി 
കര്‍മ്മാണി യഥാകര്‍മ്മ താനി മൃത്യുഃ ശ്രമോ ഭൂത്വോ 
പയേമേ; താന്യാപ്നോത്‌; താന്യാപ്ത്വാ മൃത്യുവാ 
രുന്ധ. തസ്മാച്ഛ്റാമ്യ ത്യേവവാക്‌; ശ്രാമൃതി 
ചക്ഷുഃ; ശ്രാമൃതി ശ്രോത്രം. അഥേമമേവ നാ f 
പ്നോ, ദ്യോ ! യം മധ്യമഃ ്രാണഃ. താനി 
ജ്ഞാതും ര്ധ്രിരേ. അയം വൈ നഃ ശ്രേ, ഷ്ഠോ, 
യഃ സഞ്ചരംശ്ചാസഞ്ചരംശ്ചാ ന വ്യഥ തേ f ഥോ 
നരിഷ്യതി. ഹന്താസ്യൈവ സര്‍വ്വേരൂപമഭവന്‍. 
തസ്മാദേത ഏതേനാ 1 ഖ്യായന്തേ പ്രാണാ ഇതി. 
തേന ഹ വാവ തല്‍ കുലാമാചക്ഷതേ, യസ്മിന്‍ 
കുലേ ഭവതി യ ഏവം വേദ. യ ഉ ഹൈവം വിദാ 
സ്പര്‍ദ്ധതേ 1 നു ശുഷ്യതി; അനുശുഷ്യ ഹൈവ 
1 ന്തതോമ്രിയതേ. ഇത്യധ്യാത്മം. 


അനന്തരം വ്വതമീമാംസ പറയപ്പെടുന്നു പ്രജാപതി, പ്രജ 
കളുടെ സ്രഷ്ടാവ്‌ കര്‍മ്മങ്ങളെ-വാഗാദികളായ കര്‍മ്മ 
ങ്ങള്‍ക്കുള്ള കരണങ്ങളെ-സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ട അവ 
തന്നില്‍ സ്പര്‍ദ്ധിച്ചു-മത്സരിച്ചു. “ഞാന്‍ വദിക്കുകതന്നെ 
ചെയ്യും” എന്ന്‌ വാക്ക്‌ വ്രതം പിടിച്ചു. “ഞാന്‍ ദര്‍ശിക്കും” 
എന്നു ചക്ഷുസ്സു വാശി പിടിച്ചു. “ഞാന്‍ ശ്രവിക്കും” എന്നു 
ശ്രോത്രം വ്രതം ധരിച്ചു. ഇങ്ങനെ മറ്റു കര്‍മ്മങ്ങളും അതാതിന്റെ 
കര്‍മ്മത്തിനനുസരിച്ചു ്രതം പിടിച്ചു. അവയെ മൃത്യു ശ്രമമാ 
യിത്തീര്‍ന്നു ഉപയമിച്ചു, സംഗ്രഹിച്ചു. ആ വാഗാദികളെ മൃത്യു 
പ്രാപിച്ചു. അവയെ പ്രാപിച്ചിട്ട്‌ മൃത്യു അവരോധിച്ചു. അവയെ 
സ്വ കര്‍മ്മങ്ങളില്‍ നിന്നു തെറ്റിച്ചു. അതിനാല്‍, വാക്ക്‌ തളരുക 
തന്നെ ചെയ്യുന്നു -സ്വ കര്‍മ്മങ്ങളില്‍ നിന്നു തെറ്റുന്നു. 
ചക്ഷുസ്സും തളരുന്നു. ശ്രോത്രവും ശ്രാന്തമായിത്തീരുന്നു. 
എന്നാല്‍, ഈ മധ്യമനായ പ്രാണന്‍ ഏതോ ഇവനെ മാത്രം 
മൃത്യു (പാപിച്ചില്ല. ആ വാഗാദികളായ മറ്റു കരണങ്ങള്‍ അറി 
യുന്നതിന്‌-മുഖ്യ പ്രാണനെ അറിയുന്നതിന്‌ മനസ്സുവച്ചു. 
“ആരാണോ സഞ്ചരിക്കുന്നവനായാലും സഞ്ചരിക്കാതിരിക്കു 
ന്നവനായാലും വൃഥിക്കാതിരിക്കുകയും നശിക്കാതിരിക്കു 
കയും ചെയ്യുന്നത്‌, അങ്ങനെയുള്ള ഈ മുഖ്യ പ്രാണന്‍ തന്നെ 
യാണ്‌ നമ്മളുടെ കൂട്ടത്തില്‍ ശ്രേഷ്ഠന്‍. ഇപ്പോള്‍ നമ്മള്‍ 
ഇവന്റെ രൂപം തന്നെ ആയിത്തീരണം.” ഇങ്ങനെ നിശ്ചയിട്ടി 
ച്ച്‌, അവര്‍ എല്ലാം, വാഗാദികള്‍ എല്ലാം ഈ മുഖ്യപ്രാണന്റെ 
തന്നെ രൂപം ആയിത്തീര്‍ന്നു. അതിനാല്‍, ഈ വാഗാദികള്‍ ഈ 
പ്രാണനെകൊണ്ട്‌, പ്രാണങ്ങള്‍ എന്ന്‌ അഭിധാനം ചെയ്യപ്പെടു 
ന്നു. ആരാണോ ഇപ്രകാരം അറിയുന്നത്‌, അവന്‍, ആ വിദ്വാന്‍, 


ഏതു കുലത്തില്‍ ജനിച്ചിരിക്കുന്നുവോ ആ കുലത്തെ അവനെ 
കൊണ്ടുതന്നെ ആളുകള്‍ പറയുന്നു. ആരാണോ ഇപ്രകാരം 


P 


അറിയുന്നവനോട്‌ സ്പര്‍ദ്ധിക്കുന്നത്‌ അവന്‍ ശോഷത്തെ പ്രാപി ഗ്യാദികളും വാഗാദികളും അക്കാലത്ത്‌ ഏത്‌ യം 


ക്കുന്നു. അനുശോഷിച്ചിട്ടു തന്നെ ഒടു വില്‍ മരിക്കുന്നു. ഇങ്ങനെ 
ആധ്യാത്മമായ പ്രാണാത്മദര്‍ശനം പറയപ്പെട്ടു. 


76. ഉപ-അഥാനി ദൈവതം -ജ്വലിഷ്യഠ മ്യേവോഹമി 
തൃഗ്നിര്‍ദധ്രേ; നപ്സ്യാമൃഹമിത്യാദിത്യോ, ഭാസ്യാ 
മൃഹമിതി ചന്ദ്രമാഃ ഏവമന്യാ ദേവതാ യഥാദൈ 
വതം. സ യഥൈഷാം പ്രാണാനാം മധ്യമഃ പ്രണ, 
ഏവമേതാ നാം ദേവതാനാം വായുഃ. മ്ലോചന്തി 
ഹ്യന്യാ ദേവതാ, ന വായുഃ സൈഷാ  നസ്ത 
മിതാ ദേവതാ യദ്വായുഃ, 


അനന്തരം ദേവതാവിഷയമായ ദര്‍ശനം പറയുന്നു: “ഞാന്‍ 
ജ്വലിച്ചുകൊണ്ടുതന്നെ ഇരിക്കും” എന്ന്‌, അഗ്നി വ്രതം പിടി 
ച്ചു. “ഞാന്‍ തപിക്കും” എന്നു ആദിത്യനും, “ഞാന്‍ പ്രകാ 
ശിക്കും” എന്നു ചന്ദ്രനും പ്രകാരം അതാതു ദേവതകള്‍ക്കു 
തക്കവണ്ണം വിദ്യുത്തു മുതലായ മറ്റു ദേവതകളും വാശിപിടി 
ച്ചു. ഈ വാഗാദികളായ പ്രാണങ്ങളുടെ കൂട്ടത്തില്‍ ആ മധ്യമ 
നായ പ്രാണന്‍ എപ്രകാരമോ ഇപ്രകാരമാണ്‌, ഈ അഗ്ദ്യാദി 
ദേവതകളുടെ കൂട്ടത്തില്‍ വായു എന്തെന്നാല്‍ മറ്റുദേവകള്‍ 
അസ്തത്തെ പ്രാപിക്കുന്നു. വായു അസ്തത്തെ പ്രാപിക്കുന്നി 
ല്ല. വായു എന്നതേതോ ആ ദേവത അസ്തമിക്കാത്തതാകുന്നു. 


77. ഉപ- അഥൈഷ ശ്ലോകോ ഭവതി- 
ഇനി ഈ ശ്ലോകം ഉണ്ട്‌. 
ശ്ലോ- യതശ്ചോദേതി സൂര്യഃ അസ്തം യത്ര 
ച ഗചതി 
ഛ 


തം ദേവാശ്ച്ക്രിരേ ധര്‍മ്മം; സ 
ഏവാദ്യ സ ഉ ശ്വഃ ഇതി. 


യാതൊരു വായുവില്‍നിന്നു പ്രാണനില്‍നിന്ന്‌ സൂര്യന്‍ 
ചക്ഷുസ്സ്‌ ഉദിക്കയും യാതൊരു വായിവില്‍, പ്രാണനില്‍, 
അസ്തത്തെ പ്രാപിക്കയും ചെയ്യുന്നുവോ ആ ധര്‍മ്മത്തെ- ആ 
വായുര്വതത്തെ, പ്രാണ്രവതത്തെ, ദേവന്മാര്‍- അഗ്ന്യാദികള്‍, 
വാഗാദികള്‍- ചെയ്തു. ആ ധര്‍മ്മംതന്നെ ഇന്നും ദേവന്മാരാല്‍ 
അനുവര്‍ത്തിക്കപ്പെടുന്നു. അതുതന്നെ നാളെയും അനുവര്‍ത്തി 
ക്കപ്പെടും. 


78. ഉപ- “യതശ്ചോദേതി സൂര്യോ ! സ്തം യത്ര ച 
ഗച്ഛ തി” ഇതി. പ്രാണാദ്വാ ഏഷ ഉദേതി; പ്രാണേ 
2 സ്തമേതി. തം ദേവാശ്ചക്രിരേ ധര്‍മ്മം സ 
ഏവാദ്യ സ ഉ ശ്വഃട. ഇതി യദ്വാ ഏതേ 1 മുര്‍ഹ്യ 
്രീയന്ത, തദേവാപ്യദ്യ കുർവന്തി. തസ്മാദേകമേവ 
വ്രതം ചരേത്‌; പ്രാണ്യാച്ചൈവാപാന്യാച്ച; നേന്മാ 
പാപ്മാമൃത്യു രാപ്നു വദിതി. യദ്യു ചരേത്‌, തത്‌ 
സമാപിപയിഷേത്‌. തേനോ ഏതസ്യ ദേവ 
തായൈ സായൂജ്യം സലോകതാം ജയതി. 


“യതശ്ചോ.......ച്ചതി” എന്നതിനെ ചുരുക്കത്തില്‍ വ്യാഖ്യാ 
നിക്കുന്നു-ഈ സൂര്യന്‍ പ്രാണനില്‍ നിന്നാണ്‌ ഉദിക്കുന്നത്‌. 
പ്രാണനിലാണ്‌ അസ്തത്തെ പ്രാപിക്കുന്നത്‌. “തം ദേവാശ്വഃ” 
എന്നതിന്റെ അര്‍ത്ഥമെന്തെന്നു പറയുന്നു-ഈ ദേവന്മാര്‍-അ 


ത്തേയും പ്രാണ്രവതത്തേയുമാണോ ധരിച്ചത്‌ ഇതിനെത്തന്നെ 
ഇപ്പോഴും ചെയ്യുന്നു. അതിനാല്‍ ഒരു വ്രതത്തെത്തന്നെ അനു 
ഷ്ഠിക്കണം. പ്രാണിക്കയും-പ്രാണനവ്യാപാരത്തെ ചെയ്കയും 
-അപാനിക്കയും ചെയ്യണം. “പാപ്മാവായ മൃത്യു എന്നെ പ്രാപി 
ക്കരുതേ!” എന്നു ഭയപ്പെട്ട്‌ ആ ഒരു വ്രതത്തെത്തന്നെ, പ്രാണ 
വ്രതത്തെ തന്നെ അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചുതുടങ്ങുകയാ 
ണെങ്കില്‍ സമാപിക്കുവാന്‍ ഇച്ഛിക്കണം. ആ വ്രതാനുഷ്ഠാനം 
കൊണ്ട്‌, ഈ ദേവതയുടെ-ഈ പ്രാണദേവതയുടെ സായൂജ്യ 
ത്തേയോ-ഏകാത്മഭാവത്തേയോ, സമാനലോകത്വത്തേയോ 
പ്രാപിക്കുന്നു. 


ആറാം ബ്രാഹ്മണം 


79. ഉപ ത്രയം വാ ഇദം, നാമ, രൂപം, കര്‍മ്മ; തേഷാം 
നാമ്നാം വാഗിത്യേതദേഷാമുക്ഥം; അതോഹി 
സർവാണി നാമാന്യുത്തിഷ്ഠന്തി; ഏതദേഷാംസാമ; 
ഏതദ്ധിസര്‍ വൈര്‍ന്നാമഭിഃ സമം; ഏതദേഷാം 
ബ്രഹ്മ; ഏതദ്ധി സർവാണി നാമാനി ബിഭര്‍ത്തി. 


ഇതെല്ലാം നാമം, രൂപം, കര്‍മ്മം എന്ന്‌ മൂന്നുതന്നെ. അവ 
യില്‍ ഈ നാമവിശേഷങ്ങള്‍ക്ക്‌ വാക്ക്‌ എന്നുള്ള ശബ്ദസാമാ 
ന്യമാണ്‌ ഉപാദാനകാരണം. ഇതില്‍ നിന്നാണല്ലോ എല്ലാ നാമ 
ങ്ങളും ഉത്ഥാനം ചെയ്യുന്നത്‌- ഉണ്ടാകുന്നത്‌. ഇത്‌ ഈ വാക്ക്‌ 
എന്നുള്ളത്‌ ഈ നാമവിശേഷങ്ങളുടെ സാമമാകുന്നു-സാമാ 
ന്യമാകുന്നു. ഈ ശബ്ദസാമാന്യം എല്ലാ നാമങ്ങളോടും സമ 
മാകുന്നു. ഈ ശബ്ദസാമാന്യം ഈ നാമവിശേഷങ്ങളുടെ 
ബ്രഹ്മമാകുന്നു- ആത്മാവാകുന്നു. എന്തെന്നാല്‍ ഇത്‌ എല്ലാ നാമ 
ങ്ങളേയും ഭരിക്കുന്നു. 


80. ഉപ- അഥ രൂപാണാം-ചക്ഷുരിത്യേതദേഷാമു 
ക്ഥം; അതോഹി സര്‍വാണിരൂപാണ്യുത്തിഷ്്‌റന്തി. 
ഏതദേഷാം സാമ; ഏതദ്ധി സര്‍വൈ രൂപൈഃ 
സമം; ഏതദേഷാം ബ്രഹ്മ; ഏതദ്ധി സർവാണി 
രൂപാണി ബിഭര്‍ത്തി. 


ഇനി രൂപ വിശേഷങ്ങള്‍ക്കു രൂപസാമാന്യത്തില്‍ അന്തര്‍ഭാ 
വത്തെ പറയുന്നു:- ഈ രുപങ്ങള്‍ക്കു ചക്ഷുസ്സെന്നുള്ള രൂപ 
സാമാന്യമാണ്‌ ഉപാദാനകാരണം. എന്തെന്നാല്‍, ഇതില്‍നി 
ന്നാണ്‌ എല്ലാ രൂപങ്ങലും ഉണ്ടാകുന്നത്‌. ഇത്‌ ഈ രൂപസാ 
മാന്യം ഈ രൂപവിശേഷങ്ങളുടെ സാമമാകുന്നു. എന്തെന്നാല്‍ 
ഇത്‌ എല്ലാ രൂപങ്ങളോടും സമമാകുന്നു. ഈ രൂപസാമാന്യം 
ഈ രൂപവിശേഷങ്ങളുടെ ബ്രഹ്മമാകുന്നു-ആത്മാവാകുന്നു. 
എന്തെന്നാല്‍ ഇത്‌ എല്ലാ രൂപങ്ങളേയും ഭരിക്കുന്നു. 


81. ഉപ-അഥ കര്‍മ്മാണാം-ആത്മേതയേത ദേഷാ 
മുക്ഥം; അതോഹി സര്‍വ്വംണി കര്‍മ്മാണ്യുത്തിഷ്ഠ 
ന്തി. ഏതദേഷാം സാമ; ഏതദ്ധി സ വൈഃ കര്‍മ്മഭിഃ 
സമം. ഏതദേഷാം ബ്രഹ്മ; ഏതദ്ധി സർവാണി 
കര്‍മ്മാണി ബിഭര്‍ത്തി, തദേത്രത്തയം സദേക മയ 
മാത്മാ. ആത്മോ ഏകഃ സന്നേതത്‌ ത്രയം തദേതദ 
മൃതം സത്യേന ച്ഛന്നം. പ്രാണോ വാ അമൃതം; നാമ 


[ 


fh 


രൂപേ സത്യം; താഭ്യാമയം പ്രാണള്‍്ഛന്നഃ 


ഇനി കര്‍മ്മവിശേഷങ്ങള്‍ക്കു കര്‍മ്മ സാമാന്യത്തിൽ 
അന്തര്‍ഭാവത്തെ പറയുന്നു:- ഈ കര്‍മ്മവിശേഷങ്ങള്‍ക്ക്‌ 
ആത്മാവ്‌ എന്നു പറയുന്ന കര്‍മ്മസാമാന്യമാണ്‌ ഉപാദാനകാര 
ണം. എന്തെന്നാല്‍ ഇതില്‍നിന്നാണ്‌ എല്ലാ കര്‍മ്മങ്ങളും ഉണ്ടാ 
കുന്നത്‌. ഈ കര്‍മ്മസാമാന്യമാണ്‌ ഈ കര്‍മ്മവിശേഷങ്ങളുടെ 
സാമം. എന്തെന്നാല്‍ ഇത്‌ എല്ലാ കര്‍മ്മവിശേഷങ്ങളോടും സമ 
മാകുന്നു. ഈ കര്‍മ്മസാമാന്യം ഈ കര്‍മ്മവിശേഷങ്ങളുടെ 
ര്രഹ്മമാകുന്നു- ആത്മാവാകുന്നു. എന്തെന്നാല്‍ ഇത്‌ എല്ലാ 
കര്‍മ്മവിശേഷങ്ങളേയും ഭരിക്കുന്നു. അങ്ങനെയുള്ള ഈ 
നാമം, രൂപം, കര്‍മ്മം എന്ന മൂന്നും ഒന്നായിട്ടു ഈ ആത്മാവാ 
കുന്നു കാര്യ കരണ സങ്ഘാതരൂപമായ ഈ പിണ്ഡമാകുന്നു. 
ഏകമായിരിക്കുന്ന ഈ കാര്യകരണ സങ്ഘാതം ഈ നാമ 
രൂപ കര്‍മ്മങ്ങള്‍ മൂന്നും തന്നെ ഈ അമൃതം സത്യത്താല്‍ മറ 


യ്ക്കപ്പെട്ടിരിക്കുന്നു. അമൃതമെന്നു പറയുന്നത്‌ പ്രാണനാകുന്നു. 


സത്യമെന്ന്‌ പറയുന്നത്‌ നാമരൂപങ്ങളത്ര. അവയാല്‍ ഈ 
പ്രാണന്‍ മറക്കപ്പെട്ടിരിക്കുന്നു. 


രണ്ടാമദ്ധ്യായം 
ഒന്നാം ്രാഹ്മണം 


1. ഉപ-ഓം ദൃപ്ത ബാലാകിര്‍ ഹാനൂചാനോ ഗാര്‍ഗ്യ 
ആസ. സഹോവാചാജാത ശത്രും കാശ്യം, (്രഹ്മ 
തേ ബ്രാവാണീതി. സ ഹോ വാചാജാതശത്രുഃ 
സഹ്രസ മേതസ്യാം വാചി ദദ്മോ, ജനകോ ജനക 
ഇതി വൈ ജനാധാവന്തീതി. 


അനുവചനസമര്‍ത്ഥനും-വാഗ്മിയും, -ദൃപ്തനും ബലാക 
യുടെ പുത്രനും ആയ ഗാര്‍ഗ്യന്‍ എന്ന്‌ ഗോത്രനാമമുള്ള ഒരു 
ബ്രാഹ്മണന്‍ ഉണ്ടായിരുന്നുപോല്‍. അവന്‍ കാശിരാജനായ 
അജാത ശത്രുവിനോട്‌, “അങ്ങേയ്ക്ക്‌ ഞാന്‍ ബ്രഹ്മത്തെ പറ 
ഞ്ഞുതരാം” എന്നു പറഞ്ഞുവത്രേ. ആ അജാതശത്രു പറഞ്ഞു 
പോല്‍: “ഈ വാക്കു നിമിത്തം ആയിരം പശുക്കളെ നാം തരു 
ന്നുണ്ട്‌. ജനകന്‍ ജനകന്‍ (ദാതാവും ശ്രോതാവും) എന്നാണല്ലോ 
എന്ന്‌. 


Ee 


ജനങ്ങള്‍ ഓതുന്നത്‌ 


2. ഉപ- സ ഹോവാച ഗാര്‍ഗ്യഃ- യ ഏവാസാ വാദി 
ത്യേ പുരുഷ ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി. 
സ ഹോവാചാജാതശത്രുഃ- മാമൈതസ്മിന്‍ സംവ 
ദിഷ്ഠാഃ; അതിഷ്ഠാഃ സർവേഷാം ഭൂതാ നാം 
മൂര്‍ദ്ധാ രാജേതിവാ അഹമേ തമുപാസ ഇതി. സ 
യ ഏതമേവമുപാസ്തേ 1 തിഷ്ഠാഃ സര്‍വ്വേഷാം 
ഭൂതാനാം മൂര്‍ദ്ധാ, രാജാ ഭവതി. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “ആദിത്യനില്‍ ഉള്ള ആ പുരുഷന്‍ 
ആരോ ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു.” 
ആ അജാതശത്രു പറഞ്ഞു: “വേണ്ടാ, ഈ ബ്രഹ്മത്തിന്റെ വിഷ 
യത്തില്‍ സംവാദിയ്ക്കേണ്ട-അങ്ങു സംവാദത്തെ ചെയ്യേണ്ട. 
അതിഷ്ഠനും-എല്ലാ ഭൂതങ്ങളെയും അതിക്രമിച്ചു സ്ഥിതി 
ചെയ്യുന്നവനും,-എല്ലാ ഭൂതങ്ങളുടേയും മൂര്‍ദ്ധാവും-ശിരസ്സും, 


രാജാവും-ദീപ്തി ഗുണോപേതനും, എന്നുള്ള വിശേഷങ്ങളോ 
ടുകൂടി ഞാന്‍ ഇവനെ ഉപാസിക്കുന്നു” എന്ന്‌. “ആരാണോ 
ഇവനെ ഇപ്രകാരം ഉപാസിക്കുന്നത്‌, അവന്‍ അതിഷ്ഠനായും, 
എല്ലാ ഭൂതങ്ങളുടെയും മൂര്‍ദ്ധാവായും രാജാവായും ഭവിക്കു 


E 


ന്നു. 


3. ഉപ- സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവാസര ചന്ദ്ര 
പുരുഷ, ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി. സ 
ഹോ വാചാജാതശത്രു, ര്‍മ്മാു, മൈതസ്മിന്‍ സംവി 
ദിഷ്ഠാഃ; ബൃഹന്‍, പാണ്ഡരവാസാട, സോമാ രാജേ 
തിവാ അഹമേതമുപാസ ഇതി. സ യ ഏതമേവമു 
പാസ്തേ 1 ഹരഹര്‍ഹ സുതഃ, പ്രസുതോ, ഭവ 
തി, നാസ്യാന്നം ക്ഷീയതേ. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു- “ചന്ദ്രനിലുള്ള ആ പുരുഷന്‍ ആരോ 
അവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” എന്ന്‌. ആ 
അജാതശ്രതു പറഞ്ഞു:- “വേണ്ട ഈ ബ്രഹ്മത്തിന്റെ വിഷയ 
ത്തില്‍ അങ്ങു സംവദിക്കേണ്ട; മഹാനും, പണ്ഡരമായ വാസ 
സ്സോടുകൂടിയവനും, രാജാവും ആയ സോമന്‍ എന്നു വിചാ 
രിച്ചു ഞാന്‍ ഈ പുരുഷനെ ഉപാസിക്കുന്നു”” എന്ന്‌. 
“ആരാണോ ഇവനെ ഇപ്രകാരം ഉപാസിക്കുന്നത്‌ അവന്ന്‌ ദിവ 
സംതോറും യജ്ഞത്തില്‍ സോമം അഭിഷ്ഠതമായും വികൃതി 
കളില്‍ പ്രസുതമായും ഭവിക്കും. ഇവന്‌ അന്നം ക്ഷയിക്കയി 


ലു. 
ബ 


4. ഉപ-സ ഹോവാചഗാര്‍ഗ്യോ, യ ഏവസര വിദ്യുതി 
പുരുഷ ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി സ 
ഹോവാചാ ജാതശത്രു, ര്‍മ്മു, മൈതസ്മിന്‍ സംവദി 
ഷ്ഠാഃ; തേജസ്വീതി വാ അഹേമേതമുപാസ ഇതി. 
സ യ ഏതമേവമുപാസ്തേ, തേജസ്വീ ൪ഹ ഭവതി; 
തേജസ്വിനീചാസ്യ പ്രജാഭവതി 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “വിദ്യുത്തില്‍ ഉള്ള ആ പുരുഷന്‍ 
ആരോ അവനേത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” 
എന്ന്‌. ആ അജാതശ്രതു പറഞ്ഞു: “വേണ്ട ഈ ബ്രഹ്മത്തിന്റെ 
വിഷയത്തില്‍ സംവദിക്കേണ്ട; തേജസ്വി എന്ന്‌ ഞാന്‍ ഈ 
പുരുഷനെ ഉപാസിക്കുന്നു” എന്ന്‌. “ആരാണോ ഇവനെ ഇപ്ര 
കാരം ഉപാസിക്കുന്നത്‌ അവന്‍ തേജസ്വിയായി ഭവിക്കുന്നു. 
ഇവന്റെ പ്രജ തേജസ്വിനിയായിത്തീരുന്നു.” 


5. ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായമാകാശേ 
പുരുഷ ഏതമേവാഹം ്രഹ്മോപാസ ഇതി. സ 
ഹോവാചാജാതശ്രതു, ര്‍മ്മാ മൈതസ്മിന്‍ 
സംവദിഷ്ഠാഃ, പൂര്‍ണ്ണമപ്രവര്‍ത്തീതി വാ അഹമേ 
തമുപാസ ഇതി. സ യ ഏതമേവമുപാസ്തേഃ 
പൂര്യതേ പ്രജയാ പശുഭി, ര്‍ന്നാസ്യസ്മാല്ലോ കാത്‌ 
പ്രജോദ്വര്‍ത്തതേ. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു:- “ആകാശത്തില്‍ ഉള്ള പുരുഷന്‍ 
ആരോ ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു.” 
എന്ന്‌ ആ അജാതശത്രു പറഞ്ഞു:- “വേണ്ട, ഈ ബ്രഹ്മത്തിന്റെ 
വിഷയത്തില്‍ സംവദിക്കേണ്ട. പൂര്‍ണ്ണവും, പ്രവര്‍ത്തിക്കാത്ത 
തും-ക്രിയയില്ലാത്തും- എന്ന്‌ ഞാന്‍ ഇവനെ ഉപാസിക്കുന്നു” 


I 


എന്ന്‌. “ആരാണോ ഇവനെ ഇപ്രകാരം ഉപാസിക്കുന്നത്‌ അവന്‍ 


പ്രജയാലും പശുക്കളാലും പൂര്‍ണ്ണനായിത്തീരുന്നു. ഇവന്റെ 


പ്രജ ഈ ലോകത്തില്‍നിന്ന്‌ ഉദ്വര്‍ത്തിക്കയില്ല-അറ്റുപോകയി 


ല്ല. അവന്‌ സന്താനനാശം വരികയില്ല.” 


6. 


ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായം 
വായൌ പുരുഷ, ഏതമേവാഹം ബ്രഹ്മോപാസ 
ഇതി. സ ഹോവാചാജാത ശത്രുര്‍മ്മാ മൈതസ്മിന്‍ 
സംവദിഷ്ഠാഃ. ഇന്ദ്രോവൈകുണ്ഠോ f പരാജിതാ 
സേനേതിവാ അഹമേതമുപാസ ഇതി. സ യ ഏത 
മേവമുപാസ്തേ, ജീഷ്ണുര്‍ഹാപമാജിഷ്ണുര്‍ഭവ 
ത്യന്യ തസ്ത്യജായീ. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “വായുവില്‍ ഉള്ള ഈ പുരുഷന്‍ 


ആരോ ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” 


എന്ന്‌. ആ അജാതശത്രു പറഞ്ഞു:- “ഇന്ദ്രനും-പരമേശ്വരനും, 


വൈകുണ്ഠനും-അപ്രസഹ്യനും അപരാജിതയായ സേനയും 


എന്ന്‌, ഞാന്‍ ഇവനെ ഉപാസിക്കുന്നു എന്ന്‌. ആരാണോ ഇവനെ 


ഇപ്രകാരം ഉപാസിക്കുന്നത്‌ അവന്‍ ജിഷ്ണുവായും-ജയശീ 


ലനായും തോല്‍ക്കാത്തവനായും സപത്നന്മാരേ ജയിക്കുന്ന 


ശീലമുള്ളവനായും തീരുന്നു.” 


ക 


ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായമഗ്ന 
പുരുഷ ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി. സ 
ഹോവാചാജാത ശത്രുര്‍മ്മാ, മൈതസ്മിന്‍ സംവദി 
ഷ്ഠാഃ വിഷാസഹിരിതി വാ അഹമേതമുപാസ 
ഇതി. സ യ ഏതമേവമുപാസ്തേ വിഷാസഹിര്‍ഹഭ 
വതി; വിഷാസഹിര്‍ഹാസ്യ പ്രജാഭവതി. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “അഗ്നിയിലുള്ള ഈ പുരുഷന്‍ 


ആരോ ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” 


എന്ന്‌. ആ അജാതശത്രു പറഞ്ഞു: “വേണ്ട, ഈ ബ്രഹ്മത്തിന്റെ 


വിഷയത്തില്‍ സംവദിക്കേണ്ട; വിഷാസഹി-ഇടുന്ന ഹവി 


സ്സിനെ സഹിക്കുന്നവന്‍ എന്ന്‌ ഞാന്‍ ഈ പുരുഷനെ ഉപാസി 


ക്കുന്നു” എന്ന്‌ “ആരാണോ ഇവനെ ഇപ്രകാരം ഉപാസിക്കുന്നത്‌ 


അവന്‍ വിഷാസഹിയായി-അന്യന്മാരെ സഹിക്കുന്നവനായി 


തീരുന്നു. ഇവന്റെ പ്രജ വിഷാസഹിയായിത്തീരുന്നു.” 


8. 


ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായമപ്സു 
പുരുഷ ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി. സ 
ഹോവാചാജാതശത്രു, ര്‍മ്മു, മൈതസ്മിന്‍ സംവദി 
ഷ്ഠാഃ, പ്രതിരൂപ ഇതി വാ അഹമേനമുപാസ ഇതി; 
സ യ ഏതമേവമുപാസ്തേ, പ്രതിരൂപം ഹൈവൈ 
നമനുഗച്ഛതി, നാ പ്രതിരൂപം, അഥോ പ്രതിരൂപോ 
f സ്മാജ്ജായേത. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “അപ്പുകളില്‍ ഉള്ള ഈ പുരുഷന്‍ 


ആരോ ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” 


എന്ന്‌. ആ അജാതശത്രു പറഞ്ഞു: “വേണ്ട, ഈ ബ്രഹ്മത്തിന്റെ 


വിഷയത്തില്‍ സംവദിക്കേണ്ട; പ്രതിരൂപന്‍-അനുരൂപന്‍-ശ്രു 


തിസ്മൃതികള്‍ക്കു അപ്രതികൂലന്‍ എന്നുള്ള വിശേഷണത്തോ 


ടുകൂടി ഞാന്‍ ഇവനെ ഉപാസിക്കുന്നു” എന്ന്‌. “ഇവനെ 


ഇപ്രകാരം ആര്‍ ഉപാസിക്കുന്നുവോ അവനെ അനുരൂപമായി 


ട്ടുളളതുതന്നെ അനുഗമിക്കുന്നു-പ്രാപിക്കുന്നു. ന 


ത്തത്‌ പ്രാപിക്കുന്നില്ല. ഇവനില്‍നിന്നു അനുരൂപമായിട്ടുള്ളതു 


തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നു.” 


9. 


ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായ മാദര്‍ 
ശേ പുരുഷ ഏതമേവാഹം ്രഹ്മോപാസ ഇതി. 
സ ഹോവാചാ ജാതശത്രു, ര്‍മ്മാ, മൈതസ്മിന്‍ 
സംവദിഷ്ഠാഃ രോചിഷ്ണുരിതി വാ അഹമേനമു 
പാസ ഇതി. സ യ ഏവമേതമുപാസ്തേ, രോചി 
ഷ്ണൂര്‍ഹ ഭവതി; രോചിഷ്ണുര്‍ഹാസ്ധ്യ പ്രജാഭ 
വതി; അഥോ യൈഃ സംനിഗച്ചതി സവാംസ്താന 
തിരോ ചതേ. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “ആദര്‍ശത്തില്‍ (കണ്ണാടിയില്‍) 


ഉള്ള ഈ പുരുഷന്‍ ആരോ ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി 


ഉപാസിക്കുന്നു” എന്ന്‌. അജാതശത്രു പറഞ്ഞു. “വേണ്ടാ, ഈ 


ബ്രഹ്മത്തിന്റെ വിഷയത്തില്‍ സംവാദം ചെയ്യേണ്ട. രോചിഷ്ണു 


(ദീപ്തിസ്വഭാവം) എന്ന വിശേഷണത്തോടുകൂടി, ഞാന്‍ ഇവനെ 


ഉപാസിക്കുന്നു” എന്ന്‌. “ഇവനെ ഇപ്രകാരം ആര്‍ ഉപാസിക്കു 


ന്നുവോ, അവന്‍ രോചിഷ്ണുവായിത്തീരുന്നു. ഇവന്റെ പ്രജ 


രോചിഷ്ണുവായിത്തീരുന്നു. എന്നു മാത്രമല്ല, ആരോടു അടു 


ക്കുന്നുവോ അവരെ എല്ലാവരേയും അതിക്രമിച്ചു പ്രകാശി 


ക്കയും ചെയ്യും.” 


10. 


ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ യ ഏവായം യത്നം 
പാശ്ചാച്ഛബ്ദോ ! നൂദേ,-ത്യേതമേവാഹം ബ്രഹ്മോ 
പാസ ഇതി. സ ഹോവാചാജാതശത്രു, ര്‍മ്മാ, മൈ 
തസ്മിന്‍ സംവദിഷ്ഠാട; അസുരിതി വാ അഹമേത 
മുപാസ ഇതി. സ യ ഏതമേവമുപാസ്തേ, സര്‍വം 
ഹൈവാസ്മിന്‍ ലോക അയുരേതി നൈതം പുരാ 
കാലാത്‌ പ്രാണോ ജഹാതി. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “പോകുന്നവന്റെ പിന്നാലെ 


ഏതൊരു ശബ്ദ്ദമാണോ ഉദിക്കുന്നത്‌ അതിനെത്തന്നെ ഞാന്‍ 


ബ്രഹ്മമായി ഉപാസിക്കുന്നു” എന്ന്‌. ആ അജാതശത്രു പറഞ്ഞു:- 


“വേണ്ട, ഈ ബ്രഹ്മത്തിന്റെ വിഷയത്തില്‍ സംവാദം ചെയ്യേ 


ണ്ട, അസു-ജീവനഹേതുവായ പ്രാണന്‍-എന്ന വിശേഷണ 


ത്തോടുകൂടി ഞാന്‍ ഇതിനെ ഉപാസിക്കുന്നു” എന്ന്‌. ഇതിനെ 


ഇപ്രകാരം ആറ്‌ ഉപാസിക്കുന്നുവോ, അവന്‍ ഈ ലോകത്തില്‍ 


മുഴുവന്‍ ആയുസ്സിനെയും തന്നെ പ്രാപിക്കുന്നു. ഇവനെ കാല 


ത്തിനു മുമ്പ്‌ പ്രാണന്‍ ഉപേക്ഷിക്കയില്ല. 


1. 


ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായം ഭിക്ഷു 
പുരുഷ, ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി. സ 
ഹോവാചാജാതശ്ര്രു,ര്‍മ്മാ മൈതസ്മിന്‍ സംവ 
ദിഷ്ഠാഃ ദ്വിതീയോ 1 നപഗ ഇതി വാ അഹമേതമു 
പാസ ഇതി, സ യ ഏതമേവമുപാസ്തേ, ദ്വിതീയ 
വാന്‍ ഹ ഭവതി, താസ്മാദ്ഗണശ്ഛിദ്യതേ. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “ദിക്കുകളിലുളള ഈ പുരുഷന്‍ 


ആരോ, അവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” 


എന്ന്‌. ആ അജാതശത്രു പറഞ്ഞു:- “വേണ്ട, ഈ ബ്രഹ്മത്തിന്റെ 


വിഷയത്തില്‍ സംവാദം ചെയ്യേണ്ട. ദ്വിതീയന്‍, അനപഗന്‍ 


D 


N 


എന്ന വിശേഷണങ്ങളോടുകൂടി ഞാന്‍ ഇവനെ ഉപാസിക്കുന്നു” 
എന്ന്‌. “ഇവനെ ഇപ്രകാരം ആര്‍ ഉപാസിക്കുന്നുവോ അവന്‍ 

സഹായക്കാര്‍ ഉള്ളവനായിത്തീരും ഇവനില്‍നിന്ന്‌ കൂട്ടക്കാര്‍ 

പിരിഞ്ഞുപോകയില്ല.” 


12. ഉപ-സ ഹോവാച ഗാര്‍ഗ്യോ യ ഏവായം ഛാ 
യാമയഃ പുരുഷ, ഏതമേവായം ബ്രഹ്മോപാസ 
ഇതി. സ ഹോവാചാജാതശത്രുര്‍മ്മാ, മൈതസ്മിന്‍ 
സംവദിഷ്ഠാട; മൃത്യൂരിതി വാ അഹമേതമുപാസ 
ഇതി. സ യ ഏതമേവമുപാസ്തേ സര്‍വം ഹൈവാ 
സ്മിന്‍ ലോക ആയുരേതി; നൈനം പുരാകാലാ 
ന്മൃത്യുരാഗച്ഛതി. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “ഈ ഛായാമയനായ പുരുഷന്‍ 
ഏതോ അവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി ഉപാസിക്കുന്നു” 
എന്ന്‌. ആ അജാതശത്രു പറഞ്ഞു:- “വേണ്ട, ഈ ബ്രഹ്മത്തിന്റെ 
വിഷയത്തില്‍ സംവാദം ചെയ്യേണ്ട. മൃത്യു എന്ന വിശേഷണ 
ത്തോടുകൂടി ഞാന്‍ ഇവനെ ഉപാസിക്കുന്നു” എന്ന്‌. “ഇവനെ 
ഇപ്രകാരം ആര്‍ ഉപാസിക്കുന്നുവോ അവന്‍ ഈ ലോകത്തില്‍ 
മുഴുവന്‍ ആയുസ്സിനെത്തന്നെ പ്രാപിക്കുന്നു. കാലത്തിനുമുമ്പ്‌ 
ഇവനെ മൃത്യു പ്രാപിക്കയില്ല.” 


13. ഉപ- സ ഹോവാച ഗാര്‍ഗ്യോ, യ ഏവായമാത്മ 
നി പുരുഷ, ഏതമേവാഹം ബ്രഹ്മോപാസ ഇതി. 
സ ഹോവാചാജാതശത്രുര്‍മ്മാ മൈതസ്മിന്‍ സംവ 
ദിഷ്ഠാഃ ആത്മമ്പീരി വാ അഹ മേതമുപാസ ഇതി. 
സ യ ഏതമേവമുപാസ്ത ആത്മന്പീ ഹ ഭവതി. 
ആത്മമ്പീനി ഹാസ്യപ്രജാ ഭവതി. സ ഹ തുഷ്ണി 
മാസ ഗാര്‍ഗ്യഃ. 


ആ ഗാര്‍ഗ്യന്‍ പറഞ്ഞു: “ആത്മാവില്‍ ((പജാപതിയില്‍) 
ഉള്ള ഈ പുരുഷന്‍ ആരോ, ഇവനെത്തന്നെ ഞാന്‍ ബ്രഹ്മമായി 
ഉപാസിക്കുന്നു” എന്ന്‌. ആ അജാശശത്രു പറഞ്ഞു: “വേണ്ട, 
ഈ ബ്രഹ്മതത്തിന്റെ വിഷയത്തില്‍ സംവാദം ചെയ്യേണ്ട; 
ആത്മാവോടുകൂടിയവന്‍ എന്ന വിശേഷണത്തോടുകൂടി ഞാന്‍ 
ഇവനെ ഉപാസിക്കുന്നു” എന്ന്‌, “ആരാണോ ഇവനെ ഇപ്രകാരം 
ഉപാസിക്കുന്നത്‌ അവന്‍ ആത്മാവുള്ള വനായിത്തീരും. 
അവന്റെ പ്രജ ആത്മന്പിനിയായും തീരും.” ആ ഗാര്‍ഗ്യന്‍ മിണ്ടാ 
തിരുന്നു. 


14. ഉപ-സ ഹോ വാചാജാതശ്ര്രു; രേതാവന്നു? ഇതി. 
ഏതാവദ്ധീതി. നൈതാവതാ വിദിതം ഭവതീതി. സ 
ഹോവാച ഗാര്‍ഗ്യ ഉപത്വാ യാ നീതി. 


ആ അജാതശത്രു “ഇത്രയുമേ ഉള്ളോ?” എന്നു പറഞ്ഞു. 
“ഇത്രയുമേ ഉള്ളൂ” എന്നു ഗാര്‍ഗ്യന്‍ മറുപടി പറഞ്ഞു. 
“ഇത്രയും മാത്രംകൊണ്ട്‌ ബ്രഹ്മം അറിയപ്പെട്ടതാകയില്ല.” എന്ന്‌ 
അജാതശ്രതു പിന്നെയും പറഞ്ഞു, “അങ്ങേ ഞാന്‍ ഉപഗമി 
ക്കുന്നു” എന്ന്‌ ഗാര്‍ഗ്യന്‍ പറഞ്ഞു. 


15. ഉപ- സ ഹോവാചാജാതശത്രു; പ്രതിലോമം ചൈ 
തദ്‌, യദ്‌ ബ്രാഹ്മണഃ ക്ഷ്ര്രിയമുപേയാദ്‌ ബ്രഹ്‌ 
മേ വക്ഷ്യതീതി; വ്യേവത്വാ ജ്ഞപയിഷ്യാമീതി. തം 


പാണാവാദായോത്ത സ്ഥന ത ഹ ന; 
സുപ്തമാജഗ്മതുഃ; തമേതൈര്‍ന്നാഭിരാമന്ത്രയാം 
ചക്രേ-ബ്ൃഹന്‍, പാണ്ഡരവാസഃ, സോമ, രാജന്നി 
തി. സനോത്തസ്ഥ. തം പാണിനാ ff പേഷം 
ബോധയാം ചകാര; സഹോത്തസ്ഥന 


ആ അജാതശത്രു പറഞ്ഞു: “ബ്രാഹ്മണന്‍, എനിക്കു 
ബ്രഹ്മത്തെ പറഞ്ഞുതരും” എന്നു വിചാരിച്ച്‌ ക്ഷ്രതിയനെ ഉപ 
ഗമിക്കുക എന്നുള്ളതു ഏതോ ഇത്‌ വിപരീതവുമാണ്‌. “ഞാന്‍ 
അങ്ങേ വിജ്ഞാപിപ്പിക്കതന്നെ ചെയ്യാം” എന്ന്‌. അദ്ദേഹത്തെ 
കൈയ്ക്കു പിടിച്ചുകൊണ്ട്‌ രാജാവു എഴുന്നേറ്റു. അവര്‍ രണ്ടു 
പേരും ഉറങ്ങിക്കിടന്ന പുരുഷന്റെ അടുക്കല്‍ ചെന്നു. ആ പുരു 
ഷനെ “ബൃഹന്നായിട്ടുള്ളവനേ' “പാണ്ഡരവാസ്സസ്സേ “സോമ” 
“രാജാവേ” എന്ന നാമങ്ങളെക്കൊണ്ടു ആമന്ത്രണം ചെയ്തു- 
വിളിച്ചു. അവന്‍ എഴുന്നേറ്റില്ല. അവനെ കൈകൊണ്ടു ആപേ 
ക്ഷണം ചെയ്തു ചെയ്ത്‌ ഉണര്‍ത്തി അവന്‍ എഴുന്നേറ്റു. 


16. ഉപ- സ ഹോവാചാജാതശത്രു, ര്യത്രൈ ഷ ഏതത്‌ 
സുപ്തോ f ഭൂദ്യ ഏഷ വിജ്ഞാനമയഃപുരുഷഃ 
ക്വൈഷ തദാ 1 ഭൂത്‌?കുത ഏതഭാഗാത്‌? ഇതി. 
തദൂഹ ന മേനേ ഗാര്‍ഗ്യഃ. 


ആ അജാതശത്രു പറഞ്ഞു: “ഈ വിജ്ഞാനമയനായ പുരു 
ഷന്‍ ആരോ ഇവന്‍ ഇപ്പോള്‍ ഈ സ്വപ്നത്തെ സ്വപിച്ചിരു 
ന്നുവോ അപ്പോള്‍ ഇവന്‍ എവിടെ ആയിരുന്നു? എവിടെനിന്ന്‌ 
ഇതിനെ-ആഗമനത്തെ-ആഗമിച്ചു?” എന്ന്‌. അതിനെ ഗാര്‍ഗ്യന്‍ 
അറിഞ്ഞില്ല. 


17. ഉപ-സ ഹോവാചാജാതശത്രു, ര്യത്രൈഷ ഏതത്‌ 
സുപ്തോ  ഭൂദ്യ ഏഷ വിജ്ഞാനമയഃ പുരുഷ 
സ്തദേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാ 
നമാദായ, യ ഏഷോ ! ന്തര്‍ഹൃദയ ആകാശസ്ത 
സ്മിഞ്ഛേതേ താ നിയദാ ഗൃഹ്ണാത്യഥ ഹൈതത്‌ 
പുരുഷഃ സ്വപിതി നാമ,ഃ തദ്‌, ഗൃഹീത ഏവ 
പ്രാണോ ഭവതി; ഗൃഹീതം വാഗ്‌, ഗൃഹീതം ചക്ഷുര്‍, 
ഗൃഹീതം ശ്രോത്രം, ഗൃഹീതം മനഃ. 


ആ അജാതശത്രു പറഞ്ഞു:- “ഈ വിജ്ഞാനമയനായ പുരു 
ഷന്‍ ആരോ ഇവന്‍ എപ്പോള്‍ ഈ സ്വപ്നത്തെ സ്വപിച്ചിരു 
ന്നുവോ അപ്പോള്‍, വിജ്ഞാനംകൊണ്ട്‌-അന്തഃകരണത്തിലുള്ള 
അഭിവ്യക്തമായ, വിശേഷവിജ്ഞാനംകൊണ്ട്‌ ഈ വാഗാദിക 
ളായ പ്രാണങ്ങളുടെ വിജ്ഞാനത്തെ -സ്വവിഷയങ്ങളിലുള്ള 
സാമര്‍ത്ഥ്യത്തെ എടുത്തിട്ട്‌, ഹൃദയാന്തര്‍ഭാഗത്തിലുള്ള ഈ 
പ്രകാശം ഏതോ അതില്‍ ശയിക്കുന്നു. അവയെ -വാഗാദിക 
ളുടെ വിജ്ഞാനങ്ങളെ എപ്പോള്‍ ഗ്രഹിക്കുന്നുവോ അപ്പോള്‍ 
പുരുഷന്‍ ഈ സ്വപ്നത്തെ സ്വപിക്കുന്നു” എന്നു പറയുന്നു. 
അപ്പോള്‍-ആ സ്വാപകാലത്തില്‍ പ്രാണന്‍--രഘാണേന്ദ്രിയം 
ഗ്രഹിക്കപ്പെട്ടതായി-ഉപസംഹരിക്കപ്പെട്ടതായിത്തീരുന്നു. വാക്കു 
ഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നു. ചക്ഷുസ്സ്‌ ഗ്രഹിക്ക പ്പെട്ടതായിത്തീ 
രുന്നു, മനസ്സു ഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നു. 


18. ഉപ- സ യത്രൈതത്‌ സ്വപ്ന്യയാ ചരതി, തേ ഹാ 
സ്യലോകാഃ; തദുതേവ മഹാരാജോ ഭവതി; ഉതേവ 


2 


മഹാബ്രാഹ്മണഃ; ഉതേവോച്ചാവചം നിഗച്ഛതി. സ വിവിധമായി ഉദ്ഗമിക്കുന്നു. ആ ആത്മാവിന്റെ est 


യഥാ മഹാരാജോ ജാന പദാന്‍ ഗൃഹീത്വാ സ്വേജന 
പദേ യഥാകാമം പരിവര്‍ത്തേ തൈവമേവൈഷ ഏ 
തത്‌ പ്രാണന്‍ ഗൃഹീത്വാ സ്വേശരീരേ യഥാകാമം 
പരിവര്‍ത്തതേ. 


അവന്‍ പ്രകൃതനായ ആത്മാവ്‌ എപ്പോള്‍ ആണോ സ്വപ്ന 
വൃത്തികൊണ്ട്‌ ഇപ്രകാരം ചരിക്കുന്നത്‌, അപ്പോള്‍ അവ 


ഇവന്റെ ലോകങ്ങളാകുന്നു -കര്‍മ്മഫലങ്ങളാകുന്നു. അവയില്‍, 


പക്ഷേ മഹാരാജാവിനെപ്പോലെയും, പക്ഷേ മഹാബ്രാഹ്മണനെ 
പ്പോലെയും ആയിത്തീരുന്നു. ഉച്ചമായും (ഉയര്‍ന്നും) അവച 
മായും (താഴ്ന്നും) എന്നപോലെ നിഗമിക്കയും ചെയ്യുന്നു. അത്‌ 
എങ്ങനെ എന്നാൽ -ഏതു പ്രകാരമാണോ മഹാരാജാവ്‌ ജനപദ 
ത്തില്‍ (നാട്ടില്‍) ഉളള വരെ കൂട്ടിക്കൊണ്ട്‌ സ്വന്തം ജനപദത്തില്‍ 
ഇഷ്ടംപോലെ ചുറ്റിനടക്കുന്നത്‌, ഇപ്രകാരംതന്നെ ഇവന്‍-ഈ 
ആത്മാവ്‌ ഇപ്രകാരം പ്രാണങ്ങളെ ഗ്രഹിച്ചിട്ട്‌ സ്വന്തം ശരീര 

ത്തില്‍ ഇഷ്ടംപോലെ ചുറ്റിനടക്കുന്നു. 


19. ഉപ- അഥ യദാ സുഷുപ്തോ ഭവതി, യദാ ന കസ്യ 
ചന വേദ, ഹിതാനാം നാഡ്ധയോ ദ്വാ സപ്തതിഃ സ 
ഹ്രസാണി ഹൃദയാത്‌ പുരീതതമഭിപ്രതിഷ്ഠന്തേ, 
താഭിഃ പ്രത്യവസൃപ്യ പുരീതതി ശേതേ. സ യഥാ 
കുമാരോ വാ മഹാരാജോ വാ മഹാബ്രഹ്മണോ 
വാ ! തിഘ്‌നീമാന്ദസ്യ ഗത്വാശ യീ തൈവമേ 


വൈഷ ഏതച്ഛേതേ 


പിന്നെ എപ്പോഴാണോ സുഷുപ്തനായിത്തീരുന്നത്‌, എപ്പോ 
ഴാണോ ഒന്നിനേയും അറിയാതിരിക്കുന്നത്‌, അപ്പോള്‍, ഹിത 
കള്‍ എന്നു പറയുന്ന എഴുപത്തീരായിരം നാഡികള്‍ ഹൃദയ 
ത്തില്‍നിന്നു പൂരിതത്തിനെ അഭിമുഖീകരിച്ചു ഗമിക്കുന്നു. 
അവയില്‍കൂടി പ്രത്യവസര്‍പ്പണം ചെയ്തിട്ട്‌ -പിന്‍വലിഞ്ഞിട്ു്‌ 
പുരീതത്തില്‍ ശയിക്കുന്നു. അത്‌ എങ്ങനെ എന്നാല്‍, എപ്ര 


കാരമാണോ, കുമാരനോ-അതുന്ത ബാലനോ,-മഹാരാജാവോ, 


മഹാബ്രാഹ്മണനോ ആനന്ദത്തിന്റെ അതിഘ്നിയെ-അതിശ 
യേന ദുഃഖത്തെ ഹനിക്കുന്ന അവസ്ഥയെ-പ്രാപിച്ചിട്ട്‌ ശയിക്കു 
ന്നത്‌, അപ്രകാരംതന്നെ, ഇവന്‍ ഇങ്ങനെ ശയിക്കുന്നു. 


20. ഉപ-സ യഥോര്‍ണ്ണനാഭിസ്തന്തുനോച്ചരേദ്‌, യഥാ 
 ഗ്നേക്ഷുദ്രാവിസ്‌ ഫുലിംഗാവ്യൂച്ചരന്ത്യേവമേ 
വാസ്മാദാത്മനഃ സര്‍വേപ്രാണാഃ സര്‍വേ ലോകാഃ 
സര്‍വ്വേ ദേവാഃ സർവാണി ഭൂതാനി വ്യൂച്ചരന്തി; 
ത സ്യോപനിഷത്ത്‌ സത്യസ്യസത്യമിതി. പ്രാണാ 
വൈ സത്യം; തേഷാമേഷസത്യം 


അത്‌എങ്ങനെ എന്നാല്‍ എപ്രകാരമാണോ ഈര്‍ണ്ണനാഭി-- 


ചിലന്തി-തന്തുകൊണ്ട്‌,-നൂലുകൊണ്ട്‌ ഉച്ചരിക്കുന്നത്‌-ഉദ്ഗമിക്കു 


ന്നത്‌, എപ്രകാരമാണോ അഗ്നിയില്‍നിന്ന്‌ ക്ഷുദ്രങ്ങളായ-ചെ 
റിയ വിസ്ഫുലിംഗങ്ങള്‍-തീപ്പൊരികള്‍-വ്യുച്ചരിക്കുന്നത്‌-പല 
വിധത്തില്‍, അല്ലെങ്കില്‍ പലതായി ഉദ്ഗമിക്കുന്നത്‌ ഇപ്രകാരം 
തന്നെ ഈ ആത്മാവില്‍നിന്ന്‌- ഉണരുന്നതിനു മുമ്പുള്ള വിജ്ഞാ 
നമയന്റെ സ്വരൂപത്തില്‍നിന്ന്‌ എല്ലാ പ്രാണങ്ങളും എല്ലാ ലോക 
ങ്ങളും എല്ലാ ദേവന്മാരും എല്ലാ ഭൂതങ്ങളും വ്യൂച്ചരിക്കുന്നു- 


അടുക്കല്‍ എത്തിക്കുന്ന ശബ്ദം സത്യത്തിന്റെ സത്യം എന്ന 
താകുന്നു. സത്യമെന്നു പറയുന്നത്‌ പ്രാണങ്ങള്‍ ആകുന്നു. 
അവയ്ക്കു സത്യം ഈ ആത്മാവാകുന്നു. 


രണ്ടാം ്രാഹ്മണം 


21. ഉപ- യോ ഹ വൈ ശിശും സാധാനം സപ്രത്യാ 
ധാനം സസ്ഥൂണം സദാമം വേദ, സപ്ത ഹ ദ്വിഷ 
തോ ഭ്രാതൃവ്യാനവരുണദ്ധി. അയം വാ വ ശിശു 
ര്യോ f യം മധ്യമഃ പ്രാണഃ, തസ്യേദമേവാധാന 
മിദം പ്രത്യാധാനം, പ്രാണഃ സ്ഥൂണാ [f ന്നം ദാമ 


ആരാണോ ആധാരത്തോടുകൂടിയതും പ്രത്യാധാനത്തോടു 
കൂടിയതും സ്ഥൂണയോടു(ബന്ധനസ്തംഭം) കൂടിയതും, ദാമ( 
പാശം)ത്തോടുകൂടിയതും ആയ ശിശുവിനെ അറിയുന്നത്‌ 
അവന്‍, ദ്വേഷിക്കുന്നവരായ ഏഴു ശ്രാതൃവ്യന്മാരെ അവരോധി 
ക്കുന്നു. ഈ മധ്യമനായ പ്രാണന്‍ ഏതോ ഇതുതന്നെയാണ്‌ 
ശിശു എന്നു പറയുന്നത്‌. ആ പ്രാണനാകുന്ന ശിശുവിനു അധി 
ഷ്ഠാനം ഇത്‌ (ശരീരം)തന്നെ. പ്രത്യേകമുള്ള അധിഷ്ഠാനം ഇതാ 
(ശിരസ്സ്‌) കുന്നു. ബന്ധനസ്തംഭം പ്രാണനാകുന്നു-ബലമാകു 
ന്നു. ദാമം-ബന്ധനരജ്ജൂ, അന്നമാകുന്നു. 


22. ഉപ- തമേതാഃ സപ്താക്ഷിതയ ഉപനിഷ്റന്തേ. തദ്യ 
ഇമാ അക്ഷന്‍ ലോഹിന്യോ രാജയസ്താഭിരേനം 
രുദ്രോ ! ന്വായത്തടു അഥ യാ അക്ഷന്നാപസ്താഭി; 
പര്‍ജ്ജന്യഃ; യാ കനീനകാ തയാ 1 f ദിത്യഃ; യത്‌ 
കൃഷ്ണം തേനാഗ്നിഃ; യച്ഛുക്ടം തേനേന്ദ്രഃ; അധ 
രയൈനം വര്‍ത്തന്യാ പൃഥിവ്യന്വായത്താ; 
ദ്യരുത്തരയാ. നാസ്യാന്നം ക്ഷീയതേ യ ഏവം 
വേദ 


അവനെ-ആ പ്രാണനെ, ഈ-താഴെപ്പറയുന്ന, ഏഴു അക്ഷി 
തികള്‍- അക്ഷിതിഹേതുക്കള്‍, ഉപസ്ഥാനം ചെയ്യുന്നു. അതില്‍ 
അക്ഷിയില്‍ ഈ ചുവപ്പുനിറത്തിലുള്ള രാജികള്‍-രേഖകള്‍, 
ഏവയോ, അവയില്‍കൂടി രുദ്രന്‍ ഈ മധ്യമനായ പ്രാണനെ 
അമ്പായത്തനായിരിക്കുന്നു-അനുഗതനായിരിക്കുന്നു. പിന്നെ 
അക്ഷിയിലുള്ള അപ്പുകള്‍ എവയോ അവയില്‍കൂടി പര്‍ജ 
നയന്‍ ഈ മുഖ്യപ്രാണനെ അനുഗതനായിരിക്കുന്നു. ദര്‍ശന 
ശക്തി ഏതോ അതില്‍കൂടി ആദിത്യന്‍ ഇവനെ അനുഗതനാ 
യിരിക്കുന്നു. കണ്ണിലുള്ള കറുത്തഭാഗം ഏതോ അതില്‍കൂടി 
അഗ്നി ഇവനെ അനുഗതനായിരിക്കുന്നു. വെളുത്ത ഭാഗം ഏതോ 
അതില്‍കൂടി ഇന്ദ്രന്‍ ഇവനെ അനുഗതനായിരിക്കുന്നു. താഴ 
ത്തേതായ വര്‍ത്തനിയില്‍കൂടി പൃഥിവി ഇവനെ അനുഗതനാ 
യിരിക്കുന്നു. മുകളിലത്തെ കണ്‍പോളയില്‍കുടി ദ്യോവ്‌ 
ഇവനെ അന്വായത്തയായിരിക്കുന്നു. ഇപ്രകാരം ആര്‍ അറിയു 
ന്നുവോ അവന്‍ അന്നം ക്ഷയിക്കയില്ല. 


23. ഉപ- തദേഷ ശ്ലോകോ ഭവതി, 
ആ അര്‍ത്ഥത്തില്‍ താഴെപ്പറയുന്ന ശ്ലോകം ഉണ്ട്‌. 


മന്തം - “അര്‍വാഗ്വിലശ്ചമസ ഉര്‍ധ്വബുദ്ധ്നസ്ത 


P 


സ്മിന്‍ ശയോ നിഹിതം വിശ്വരൂപം; തസ്യാ f f 
സതജുഷയഃ സപ്ത തീരേ; വാഗഷ്ടമീ ത്രഹ്മണാ” 
സംവിദാനാ ഇതി. 


കീഴ്‌ ഭാഗത്ത്‌ വിലത്തോടുകൂടിയതും അടിഭാഗം മേല്‍വ 
ശത്തായിട്ടുള്ളതും ആയ ചമസം (സോമരസം ഗ്രഹിക്കുന്ന 
തിനുള്ള ഒരു പാത്രം) ഉണ്ട്‌. ആ പാത്രത്തില്‍ വിശ്വരൂപമായ- 
നാനാരൂപമായ-യശസ്സ്‌ നിഹിതമായിരിക്കുന്നു. അതിന്റെ തീര 
ത്തില്‍ ഏഴ്‌ ജുഷികള്‍ ഇരിക്കുന്നു. ബ്രഹ്മത്തോട്-ശബ്ദരാശി 
യോട്‌-സംവാദത്തെ ചെയ്യുന്ന വാക്ക്‌ എട്ടാമത്തേതാകുന്നു. 


24. ഉപ-“അര്‍വ്വാഗ്വിലശ്ചമസ ര്‍ദ്ധ്പുണ്ഡ്റ്‌ ഇതി- 
ഇദം തച്ഛിരഃ, ഏഷഹ്യര്‍വ്വാഗ്വിലശ്വചമസ ഈര്‍ധ്വന 
ബുധ്നഃ. തസ്മിന്‍ യശോ നിഹിതം വിശ്വരൂപ മിതി. 
പ്രാണാ വൈ യശോ വിശ്വരൂപം പ്രാണാനേത 
ദാഹ “തസ്യ 7 1 സത ജഷയഃ സപ്ത തീരേ” 
ഇതി.-്രാണാ വാ ജഷയഃ. പ്രാണാനേ തദാഹ. 
“വാഗ ഷ്ടമീ ബ്രഹ്മണാ സംവിദാനാ” ഇതി.- 
വാഗ്ഘ്യഷ്ടമീ ബ്രഹ്മണാസംവിത്തേ. 


“അര്‍വാ...ണ്ഡ്റഃ” എന്നതിന്റെ വ്യാഖ്യാനം പറയുന്നു:- 
ഇത്‌-ഇതില്‍ പറയുന്നു ചമസം-കരണാത്മകനായ മുഖ്യപ്രാ 
ണന്റെ പ്രത്യാധാനമായ ശിരസ്സാകുന്നു. ഇത്‌ കീഴ്വശത്തു കുഴി 
യുള്ളതും ചുവടുഭാഗം മേല്‍വശത്തായിട്ടുള്ളതുമായ ചമസ 
മാണല്ലോ. “തസ്മിന്‍..രൂപം.” എന്നതിന്റെ അര്‍ത്ഥം പറയുന്നു 
-നാനാരൂപമായ യശസ്സ്‌ പ്രാണങ്ങളാകുന്നു. മേല്‍പറഞ്ഞ 
“തസ്മിന്‍” ഇത്യാദി വാക്യം പ്രാണങ്ങലെപ്പറയുന്നു. “തസ്യാ- 
തീരെ” എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നു- ഭ്ൂഷികള്‍ എന്നു 
പറയുന്നത്‌ പ്രാണങ്ങളാകുന്നു. ഈ വാക്യം പ്രാണങ്ങളെപ്പറ 
യുന്നു. “വാഗ--ദാനാ” എന്നതിന്റെ അര്‍ത്ഥം പറയുന്നു-എട്ടാ 
മത്തേതായ വാക്ക്‌ ്രഹ്മത്തോട്-ശബ്ദരാശിയോട്-സംവാ 
ദത്തെ ചെയ്യുന്നുണ്ടല്ലോ. 


25. ഉപ-ഇമാവേവ ഗോതമഭരദ്വാജൌ; അയമേവ 
ഗോതമട; അയമേവ ഭരദ്വാജഃ-ഇമാവേവ വിശ്വാ 
മിത്ര ജമദഗ്നി; അയമേവ വിശ്വാമിത്രഃ; അയം ജ 
മദഗ്നിഃ. ഇമാവേവ വസിഷ്ഠ കശ്യപ; അയമേവ 
വസിഷ്ഠഃ; അയം കശ്യപഃ, വാഗേ വാത്റിഃ; 
വാചാ ഹൃന്നമദ്യതേ. അത്തിര്‍ഹ വൈ നാമൈ തദ്‌ 
യദത്ത്റിരിതി. സര്‍വസ്യാത്താഭവതി. സര്‍വമ 
സ്യാന്നം ഭവതി, യ ഏവം വേദ. 


ഇവര്‍ തന്നെ ഗോതമഭരദ്വാജന്മാര്‍. ഇവന്‍ തന്നേ ഗോതമന്‍. 
ഇവന്‍ ഭരദ്വാജനാകുന്നു. ഇവര്‍തന്നെ വിശ്വാമിത്രനും ജമദ 
ഗ്നിയും അവന്‍തന്നേ വിശ്വാമിത്രന്‍. ഇവന്‍ ജമദഗ്നിയാകുന്നു. 
ഇവര്‍ തന്നെ വസിഷ്ഠനും കശ്യപനും. ഇവന്‍ തന്നെ വസി 
ഷ്ഠന്‍. ഇവന്‍ കശ്യപനാകുന്നു. വാക്കുതന്നെ അത്ര്രി. വാക്കി 
നാല്‍ തന്നെയാണല്ലോ അന്നം അദിക്കപ്പെടുന്നത്‌. അത്ത്രി 
എന്നു പറയുന്നതു ഏതോ ഇത്‌ അത്തി എന്നതു തന്നെയാകു 
ന്നു. ഇപ്രകാരം ആര്‍ അറിയുന്നുവോ അവന്‍ എല്ലാ അന്നത്തി 
ന്റെയും അത്താവായിത്തീരും ഇവന്ന്‌ എല്ലാം അന്നമായി 
ത്തീരും. 


K 


മൂന്നാം ബ്രാഹ്മണം 


26. ഉപ-ദ്വേ വാവ ബ്രാഹ്മണോ രൂപേ, മൂര്‍ത്തം ചൈ 
വാ മൂര്‍ത്തം ച, മര്‍ത്ത്യം ചാമൃതം ച, സ്ഥിതം ച 
യച്ച, സച്ച ത്യം ച. 


ബ്രഹ്മത്തിന്റെ രൂപങ്ങള്‍ മൂര്‍ത്തവും അമൂര്‍ത്തവും രണ്ടു 
തന്നെ. ആ മൂര്‍ത്താമൂര്‍ത്തരുപങ്ങള്‍ മര്‍ത്ത്യവും അമൃതവും, 
സ്ഥിതവും യത്തും സത്തും തൃവും ആകുന്നു. 


27. ഉപ-തദേത ന്മൂര്‍ത്താ, യദസ്യദ്‌ വായോശ്ചാന്തരി 
ക്ഷാച്ച, ഏതന്മര്‍ത്ത്യ, മേതത്‌ സ്ഥിത, മേതത്‌ സത്‌. 
തസ്യ തസ്യ മുര്‍ത്തസ്യൈ തസ്യ മര്‍ത്ത്യ 
സ്യ തസ്യ സ്ഥിതസ്ൃതസ്യ സത ഏഷ 
രസോ, യ ഏഷതപതി; സതോ ഹേഷ രസഃ 


വായുവില്‍നിന്നും അന്തരീക്ഷത്തില്‍നിന്നും അന്യമായു 
ള്ളത്‌ ഏതോ അതാണ്‌ മൂര്‍ത്തം. ഇതാണു മര്‍ത്ത്യം; ഇതാണു 
സ്ഥിതം; ഇതാണു സത്ത്‌. അങ്ങനെയുള്ള ഈ മൂര്‍ത്തത്തി 
ന്റെ, ഈ മര്‍ത്ത്യത്തിന്റെ, ഈ സ്ഥിതത്തിന്റെ, ഈ സത്തിന്റെ 
രസമാണ്‌ ഈ തപിക്കുന്നത്‌. ഇവന്‍ ഈ സവിതാവ്‌ സത്തിന്റെ 
രസമാണല്ലോ. 


28. ഉപ- അഥാമൂര്‍ത്തം വായുശ്ചാന്തരീക്ഷം ച. ഏതദ 
മൃത. മേതദ്യ, ദേതത്ത്യം. തസ്യ തസ്യാ മൂര്‍ത്ത 
സ്ൈ തസ്യാ മൃതസ്യൈതസ്യ യത ഏതസ്യ ത്യ 
സൈ്യൈഷരസോ, യ ഏഷ ഏതസ്മിന്മണ്ഡലേ പുരു 


ഷഃ. ത്യസ്യഹ്യേഷ രസഃ ഇത്യധിദൈവതം. 


ഇനി അമൂര്‍ത്തമെന്നു പറയുന്നത്‌ വായുവും അന്തരീക്ഷ 
വുമാകുന്നു. ഇതാണ്‌ അമൃതം; ഇതാണ്‌ യത്ത്‌, ഇതാണ്‌ ത്യം. 
അങ്ങനെയുള്ള ഈ അമൂര്‍ത്തത്തിന്റെ അല്ലെങ്കില്‍ ഈ അമ്ൃ 
തത്തിന്റെ, അല്ലെങ്കില്‍ ഈ യത്തിന്റെ, അല്ലെങ്കില്‍ ഈ 
തൃത്തിന്റെ രസമാണ്‌, ഈ മണ്ഡലത്തിലുള്ള പുരുഷന്‍ ആരോ 
ഇവന്‍. ഈ പുരുഷന്‍ ത്യത്തിന്റെ രസമാണല്ലോ. ഇങ്ങനെ 
അധിദൈവതം. 


29. ഉപ-അഥാധ്യാത്മം-ഇദമേവമൂര്‍ത്തം യദതത്‌ പ്രാ 
ണാച്ച; യശ്ചായമന്തരാത്മന്നാകാശഃ ഏതന്മര്‍ത്ത്യ, 
മേതത്സ്ഥിത, മേതത്സത്‌. തസൈ തസ്യമൂര്‍ത്ത 
സ്യൈതസ്യ മര്‍ത്ത്യസ്യൈതസ്യസ്ഥിതസ്യൈത 
സ്ൃയത ഏഷരസോയച്ചക്ഷുഃ സതോഹ്യേഷ രസഃ 


അനന്തരം അധ്യാത്മമുള്ള മൂര്‍ത്താമൂര്‍ത്തങ്ങളുടെ വിഭാ 
ഗത്തെ പറയുന്നു: പ്രാണനില്‍നിന്നും, ആത്മാവിന്റെ ഉള്ളിലുള്ള 
ശരീരത്തിനുള്ളിലുള്ള - ഈ ആകാശം ഏതോ അതില്‍ നിന്നും 
അന്യമായുള്ളത്‌ ഏതോ ഇതുതന്നെയാണ്‌ മൂര്‍ത്തമായ ബ്രഹ്മ 
ത്തിന്റെ രൂപം. ഇതാണു മര്‍ത്ത്യം; ഇതാണു സ്ഥിതം; ഇതാണ്‌ 
സത്ത്‌. അങ്ങനെയുള്ള ഈ മൂര്‍ത്തത്തിന്റെ അല്ലെങ്കില്‍ ഈ 
മര്‍ത്ത്യത്തിന്റെ അല്ലെങ്കില്‍ ഈ സ്ഥിതത്തിന്റെ അല്ലെങ്കില്‍ 
ഈ സത്തിന്റെ രസമാണ്‌, ചക്ഷുസ്സെന്നു പറയുന്നത്‌. ഇത്‌ 
സത്തിന്റെ രസമാണല്ല്ലോ. 


2 


30. ഉപ- അഥാമൂര്‍ത്തം, പ്രാണശ്ച, യശ്ചായമന്തരാത്മ 
ന്നാകാശഃ. ഏതദമൃതം, ഏതദ്യ, ദേതത്ത്യം. ത 
സ്്യൈതസ്യാമ്ൃതസ്യൈതസ്യ യത ഏതസ്യ ത്യ 
സ്യൈഷരസോ, യോ! യം ദക്ഷിണേ f ക്ഷന്‍ 
പുരു ഷഃ ത്യസ്യ ഹ്യേഷ രസഃ 


ഇനി പ്രാണനും ശരീരത്തിനുള്ളില്‍ ഈ ആകാശം ഏതോ 
അതും അമൂര്‍ത്തമാകുന്നു ഇതാണ്‌ അമൃതം, ഇതാണ്‌ യത്തു; 
ഇതാണ്‌ ത്യം. അങ്ങനെയുള്ള ഈ അമൂര്‍ത്തത്തിന്റെ, അല്ലെ 
ങ്കിൽ ഈ അമൃതത്തിന്റെ അല്ലെങ്കില്‍ ഈ യത്തിന്റെ, അല്ലെ 
ങ്കില്‍ ഈ തൃത്തിന്റെ രസമാണ്‌, ദക്ഷിണമായ അക്ഷിയില്‍ 


ഈ പുരുഷന്‍ ആരോ, അവന്‍ ഇത്‌ തൃത്തിന്റെ രസമാണല്ലോ. 


31. ഉപ- തസ്യ ഹൈതസ്യ പുരുഷസ്യ രൂപം യഥാ 
മഹാരജനം വാസോ, യഥാപാണ്ഡ്വാവികം, യഥേ 
ന്ദരഗോപോ, യതാഗ്ന്യര്‍ച്ചി, രൃഥ പുണ്ഡരീകം, യഥാ 
സകൃദ്വിദ്യുത്തം സകൃദ്ധിദ്യുത്തേവ ഹവാ അസ്യ 
ശ്രീര്‍ഭവതി, യ ഏവം വേദ 


അങ്ങനെയുള്ള ഈ ലിങ്ഗാത്മകനായ പുരുഷന്റെ രൂപം, 
മഞ്ഞച്ചായത്തില്‍ മുക്കിയ വസ്ത്രം പോലെയും പാണ്ഡുവര്‍ണ്ണ 
മായ ആട്ടിന്‍രോമംകൊണ്ടുള്ള വസ്ത്രംപോലെയും ഇന്ദ്രഗോ 
പംപോലെയും അഗ്നിജ്വാലപോലെയും, വെളുത്ത താമരപ്പുവു 
പോലെയും ആകുന്നു. ഇപ്രകാരം ആര്‍ അറിയുന്നുവോ ഇവന്ന്‌ 
ഒരിക്കല്‍ മിന്നല്‍ മിന്നിയതുപോലെയുളള ശ്രീ (ഖ്യാതി) ഉ 


ണ്ടാകും. 


32. ഉപ- അഥാത ആദേശോ നേതി, നേതി. നഹ്യേ 
തസ്മാദിതിനേ ത്യന്യത്‌ പരമസ്തി. അഥ നാമധേ 
യം സത്യസ്യ സത്യമീതി. പ്രാണാ വൈ സത്യം 
തേഷാമേഷ സത്യം 


അനന്തരം ആദേശം-ബ്രഹ്മത്തിന്റെ നിര്‍ദ്ദേശം-“ഇപ്രകാര 
മുള്ളതല്ല ഇപ്രകാരമുള്ളതല്ല” എന്നതാകുന്നു. “ഇപ്രകാരമുള്ള 
തല്ല എന്നുള്ള തിനെക്കാല്‍ കൂടുതലായ വേറെ നിര്‍ദ്ദേശനം ഇല്ല 
ല്ലോ. ഇനി, ബ്രഹ്മത്തിന്റെ നാമധേയം സത്യത്തിന്റെ സത്യം,” 
എന്നതാകുന്നു. സത്യമെന്നു പറയുന്നത്‌ പ്രാണങ്ങളാകുന്നു. 


ആ പ്രാണങ്ങള്‍ക്കു സത്യമായിട്ടുള്ളത്‌ ഇതാകുന്നു. 


നാലാം ്രാഹ്മണം 


33. ഉപ- “മൈത്രേയി” തിഹോവാച യാജ്ഞവാല്ക്യ 
“ഉദ്യോസ്യന്‍ വാ അരേ ! ഹമസ്മാത്‌ സ്ഥാനാ 
ദസ്മി; ഹന്ത തേ! നയാ കാ ത്യായന്യാ [ന്തം 
കരവാണി” തി 


യാജ്ഞവല്‍ക്യന്‍ “അല്ലയോ മൈത്രേയി!” എന്നു വിളിച്ചിട്ട്‌ 
പറഞ്ഞു: “ഹേ! ഞാന്‍ ഈ സ്ഥാനത്തു നിന്ന്‌- ഈ ഗാര്‍ഹ 
സ്ഥ്യാശ്രമത്തില്‍നിന്ന്‌ മുകളില്‍ പോകുന്നതിന്‌ ആഗ്രഹമുള്ള 
വനായിരിക്കുന്നു. ഇപ്പോള്‍ നിനക്കു ഈ കാത്യായനിയോട്‌ 
അന്തത്തെ-സംബന്ധവിച്ചേദത്തെ ഷെഷ്യുവാന്‍” പോകുന്നു. 


K 


34. ഉപ- സ ഹോവാച മൈത്രേയി- “യന്നു മ ഇയ 
ഭഗോഃ സര്‍വാപൃഥിവീവിത്തേന പൂര്‍ണാ സ്യാത്‌ 
കഥം തേനാമൃതാ സ്യാ” മിതി. നേ തിഹോ വാച 
യാജ്ഞവല്ക്യോ “യഥൈവോപകരണവതാം 
ജീവിതം തഥൈവ തേ ജീവിതം സ്യാത്‌, അമൃത 
തസ്യ തു നാ! ശാസ്തി വിത്തേനേ” തി 


ആ മൈത്രേയി പറഞ്ഞു:- “അല്ലയോ ഭഗവാനേ! എനിക്ക്‌ 
ഈ പൃഥിവി മുഴുവന്‍ വിത്തംകൊണ്ട പൂര്‍ണ്മയായിതീരുക 
യാണെങ്കില്‍ അതുകൊണ്ട്‌ ഞാന്‍ അമൃതയായിത്തീരുമോ?”. 
യാജ്ഞവല്കൃന്‍-- “ഇല്ല” എന്നു പറഞ്ഞിട്ട്‌ പറഞ്ഞു: “ഉപകര 
ണങ്ങള്‍ ഉള്ളവരുടെ ജീവിതം എപ്രകാരമായിരിക്കുമോ, അതു 
പോലെ തന്നെ നിന്റെ ജീവിതവും ആയിരിക്കും. വിത്തംകൊ 
ണ്ട്‌-വിത്തസാദ്ധ്യമായ കര്‍മ്മംകൊണ്ട്‌-അമൃതത്വസമ്പാദനത്തി 
നാകട്ടെ ആശപോലുമില്ല”. 


35. ഉപ-സാഹോവാച മൈത്രേയി-“യേനാഹം നാ 
മൃതാ സ്യാം, കിമഹം തേനകുര്യാം? യദേവ 
ഭഗവാന്‍ വേദ, തദേവ മേ പ്രബൂഹീ” തി 


ആ മൈത്രേയി പറഞ്ഞു:- “ഏതുകൊണ്ട്‌ ഞാന്‍ അമൃത 
യായിത്തീരുകയില്ലയോ, അതുകൊണ്ട്‌ -ആ വിത്തംകൊണ്ട്‌ 
ഞാന്‍ എന്തുചെയ്യും? ഏതിനെയാണോ ഭഗവന്‍ അറിയുന്നത്‌ 
അതിനെത്തന്നെ എനിക്കു പറഞ്ഞുതരിക” എന്ന്‌. 


36. ഉപ- ഹോവാച യാജ്ഞവല്ക്യഃ- പ്രിയാ ബ താരേ, 
നഃ സതീ പ്രിയം ഭാഷസ, ഏഹ്യാസ്സ്ര: വ്യാഖ്യാ 
സ്യാമിതേ; വ്യാചക്ഷാണസ്യ തു മേനി ദിധ്യാസ 
സ്വേതി. 


ആ യാജ്ഞവാല്ക്യന്‍ പറഞ്ഞു:- “അല്ലയോ മൈത്രേയീ, 
നീ നമുക്കു പ്രിയയായിരുന്നു. പ്രിയമായിട്ടുളളതിനെ-ചിത്താ 
നുകൂലമായിട്ടുളളതിനെ ഭാഷണം ചെയ്യുന്നു. വരിക; ഇരിക്കുക; 
നിനക്കു വ്യാഖ്യാനിച്ചുതരാം-പറഞ്ഞുതരാം. എന്നാല്‍ വ്യാഖ്യാ 
നിക്കുന്ന എന്റെ വാക്യങ്ങളെ നീ നിദിധ്യാസനം ചെയ്തുകൊ 
ളളണം; അതായത്‌ അര്‍ത്ഥനിശ്ചയം വരുത്തി ധ്യാനിക്കുവാന്‍ 


ഇച്ഛിച്ചു കൊള്ളണം.” 


37. ഉപ- സഹോവാച-ന വാ അരേ, പത്യുട കാമായ 
പതിഃ പ്രിയോ ഭവതി; ആത്മനസ്തു കാമായ പ 
തിഃ പ്രിയോ ഭവതി, ന വാ അരേ, ജായാ യൈ 
കാമായ ജായാ പ്രിയാ ഭവതി; ആത്മനസ്തു കാമാ 
യ ജായാപ്രിയാ ഭവതി. നവാ അരേ, പുത്രാണാം 
കാമായ പൂഗ്രാഃ പ്രിയാ ഭവന്തി; ആത്മനസ്തു 
കാമായ പുത്രാഃ പ്രിയാ ഭവന്തി. ന വാ അരേ, 
വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി; ആത്മ 
നസ്തു കാമായ വിത്തം പ്രിയം ഭവതി. ന വാ 
അരേ ബ്രഹ്മണഃ കാമായ ബ്രഹ്മ പ്രിയം ഭവതി; 
ആത്മനസ്തു കാമായ ബ്രഹ്മ പ്രിയം ഭവതി. ന 
വാ അരേ, ക്ഷത്ത്റസ്യ കാമായ ക്ഷത്ത്റം പ്രിയം 
ഭവതി. ആത്മനസ്തു കാമായ ക്ഷത്ത്റം പ്രിയം 
ഭവതി. ന വാ അരേ, ലോകാനാം കാമായ ലോകാഃ 
പ്രിയാ ഭവന്തി; ആത്മനസ്തു കാമായ ലോകാഃ 


P 


യ 


പ്രിയാ ഭവന്തി. ന വാ അരേ, ദേവാനാം കാമായ 
പ്രിയാ ഭവന്തി; ആത്മനസ്തു കാമായ 
പ്രിയാ ഭവന്തി. ന വാ അരേ ഭൂതാനാം 
കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി; ആത്മനസ്തു 
കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി. ന വാ അരേ, 
സർവസ്യ കാമായ സര്‍വം പ്രിയം ഭവതി; ആത്മ 
നസ്തു കാമായ സര്‍വം പ്രിയം ഭവതി. ആത്മാ 
വാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യോ മന്തവ്യോ നിദി 
ധ്യാസിത വ്യോ മൈത്രേയി. ആത്മനോ വാ അരേ 
ദര്‍ശനേന ശ്രവണേന മത്യാ വിജ്ഞാനേനേദം 
സര്‍വം വിദിതം. 


ദേവാഃ 
ദേവാഃ 


ആ യാജ്ഞവല്ക്യന്‍ പറഞ്ഞു:- “അല്ലയയോ മൈത്രേയി: 
പതിയുടെ കാമത്തിനായിട്ട-്രയോജനത്തിനായിട്ട്‌ അല്ലല്ലോ 
പതി പ്രിയനായിരിക്കുന്നത്‌. പിന്നെയോ തന്റെ പ്രയോജനത്തി 
നായിട്ടാണ്‌ പതി പ്രിയനായിരിക്കുന്നത്‌. അല്ലയയോ മൈത്രേ 
യി, ജായയുടെ പ്രയോജനത്തിനായിട്ട്‌ അല്ലല്ലോ ജായ പ്രിയ 
യായിരിക്കുന്നത്‌; പിന്നെയോ തന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ 
ജായ പ്രിയയായിരുന്നത്‌. അല്ലയോ മൈത്രേയി, പുത്രന്മാരുടെ 
പ്രയോജനത്തിനായിട്ട്‌ അല്ലല്ലോ, പുത്രന്മാര്‍ പ്രിയന്മാരായിരിക്കു 
ന്നത്‌; പിന്നെയോ തന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ പുത്രന്മാര്‍ 
പ്രിയന്മാരായിരിക്കുന്നത്‌. അല്ലയോ മൈത്രേയി വിത്തത്തിന്റെ 
പ്രയോജനത്തിനായിട്ടല്ലല്ലോ വിത്തം ഗ്രിയമായിരിക്കുന്നത്‌; 
പിന്നെയോ ആത്മാവിന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ വിത്തം 
പ്രിയമായിരിക്കുന്നത്‌. അല്ലയോ മൈത്രേയി, ്രാഹ്മണജാതി 
യുടെ പ്രയോജനത്തിനായിട്ടല്ലല്ലോ ബ്രഹ്മജാതി പ്രിയമായിരി 
ക്കുന്നത്‌; പിന്നെയോ, ആത്മാവിന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ 
ബ്രാഹ്മണജാതി പ്രിയമായിരിക്കുന്നത്‌. അല്ലയോ മൈത്രേയി, 
ക്ഷത്ത്റിയ ജാതിയുടെ പ്രയോജനത്തിനായിട്ടല്ലല്ലോ ക്ഷത്ത്റി 
യജാതി പ്രിയമായിരിക്കുന്നത്‌; ആത്മാവിന്റെ പ്രയോജനത്തി 
നായിട്ടാണ്‌ ക്ഷത്ത്റിയജാതി പ്രിയമായിരിക്കുന്നത്‌. അല്ലയോ 
മൈത്രേയി, ലോകങ്ങളുടെ പ്രയോജനത്തിനായിട്ടല്ലല്ലോ ലോക 
ങ്ങള്‍ പ്രിയകളായിരിക്കുന്നത്‌; പിന്നെയോ ആത്മാവിന്റെ 
പ്രയോജനത്തിനായിട്ടാണ്‌ ലോകങ്ങള്‍ പ്രിയങ്ങളായിരിക്കുന്ന 
ത്‌. അല്ലയോ മൈത്രേയി, ദേവന്മാരുടെ പ്രയോജനത്തിനായിട്ട 
ല്ലല്ലോ ദേവന്മാര്‍ പ്രിയന്മാരായിരിക്കുന്നത്‌; പിന്നെയോ, ആത്മാ 
വിന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ ദേവന്മാര്‍ പ്രിയന്മാരായിരി 
ക്കുന്നത്‌. അല്ലയോ മൈത്രേയി, ഭൂതങ്ങളുടെ പ്രയോജനത്തി 
നായിട്ടല്ലല്ലോ ഭൂതങ്ങള്‍ പ്രിയങ്ങളായിരിക്കുന്നതു പിന്നെയോ 
ആത്മാവിന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ ഭൂതങ്ങള്‍ പ്രിയങ്ങളാ 
യിരിക്കുന്ത്‌. അല്ലയോ മൈത്രേയി, സര്‍വ്വത്തിന്റെയും പ്രയോ 
ജനത്തിനായിട്ടല്ലല്ലോ സര്‍വവും പ്രിയമായിരിക്കുന്നത്‌; 
പിന്നെയോ ആത്മാവിന്റെ പ്രയോജനത്തിനായിട്ടാണ്‌ 
സര്‍വ്വവും (പിയമായിരിക്കുന്നത്‌. അല്ലയോ മൈത്രേയി, 
ആത്മാവു ദര്‍ശിക്കപ്പെടേണ്ടതും, ശ്രവിക്കപ്പെടേണ്ടതും, മനനം 
ചെയ്യപ്പെടേണ്ടതും, നിദിധ്യാസനം ചെയ്യപ്പെടേണ്ടതും ആകു 
ന്നു. അല്ലയോ മൈത്രേയി, ആത്മാവിന്റെ ദര്‍ശനംകൊണ്ടും, 
ശ്രവണംകൊണ്ടും, വിജ്ഞാനംകൊണ്ടും, മനനംകൊണ്ടും 
ഇതെല്ലാം വിദിതമായിത്തീരുന്നു. അറിയപ്പെട്ടതായിത്തീരുന്നു. 


38. ഉപ- ബ്രഹ്മ തം പരാദാദ്യോന്യത്രാ 7 ത്മനോ ee 
ബഹ്മവേദ. ക്ഷ്രത്തം തം പരാദാദ്‌ യോ ! ന്യത്രാ 
ത്മനഃ ക്ഷത്ത്രം വേദ ലോകാസ്തം പരാദുര്യോ f 
ന്യാത്രാ 7 1 ത്മനോ ലോകാന്‍ വേദ. ദേവാസ്തം 
പരാദുര്യോ 1 ന്യ ത്രാ ff ത്മനോ ദേവാന്‍ വേദ. 
ഭൂതാനി തം പരാദുര്യോ ! നൃത്രാ ff ത്മനോ 
ഭൂതാനി വേദ. സര്‍വം തം പരാദാദ്‌ യോ ! നൃത്രാ 
ff ത്മനഃ സര്‍വം വേദ. ഇദം ബ്രഹ്മേദം ക്ഷത്ത്ര 
മിമേ ലോകാ ഇമേ ദേവാ ഇമാനി ബുതാനീദം 
സര്‍വം യദമാത്മാ. 


ആരാണോ ആത്മാവില്‍നിന്ന്‌ അന്യമായി ബ്രഹ്മത്തെ-ബ്രാ 
ഹ്മണ ജാതിയെ-അറിയുന്നത്‌, അവനെ ബ്രഹ്മ-ബ്രാഹ്മണജാതി 
-പുരുഷാര്‍ത്ഥത്തില്‍നിന്ന്‌ അകറ്റും. ആരാണോ ആത്മാ 
വില്‍നിന്നു വേറെയായി ക്ഷത്രിയജാതിയെ അറിയുന്നത്‌ 
അവനെ ക്ഷത്ത്രിയജാതി പരാകരിക്കും-അകറ്റും. ആരാണോ 
ആത്മാവില്‍നിന്നു വേറെയായി ലോകങ്ങളെ അറിയുന്നത്‌, 
അവനെ ലോകങ്ങള്‍ പരാകരിക്കും. ആരാണോ ആത്മാ 
വില്‍നിന്ന്‌ അന്യരായി ദേവന്മാരെ അറിയുന്നത്‌, അവനെ ദേവ 
ന്മാര്‍ പരാകരിക്കും. ആരാണോ ആത്മാവില്‍നിന്ന്‌ അന്യങ്ങ 
ളായി ഭൂതങ്ങളെ അറിയുന്നത്‌ അവനെ ഭൂതങ്ങള്‍ കൈവല്യ 
ത്തില്‍നിന്ന്‌ അകറ്റും. ആരാണോ ആത്മാവില്‍നിന്ന്‌ അന്യ 
മായി സര്‍വ്വത്തേയും അറിയുന്നത്‌, അവനെ സര്‍വ്വവും പുരു 
ഷാര്‍ത്ഥത്തില്‍നിന്ന്‌ അകറ്റും. ഈ ബ്രാഹ്മണജാതിയും ഈ 
ക്ഷത്ത്രിയ ജാതിയും ഈ ലോകങ്ങലും ഈ ദേവന്മാരും, ഈ 
ഭൂതങ്ങളും, ഈ സര്‍വ്വവും, ഈ ആത്മാവ്‌ ഏതോ ഇതുത 
ന്നെയാണ്‌. 


39. ഉപ-സ യഥാ-ദുന്ദുഭേര്‍ഹന്യമാനസ്യ ന ബാഹ്യാ 
ഞ്‌ ഗബ്ദാഞ്‌ ശക്നുയാദ്‌ ഗ്രഹണായ; ദുന്ദു 
ഭേസ്തു ഗ്രഹണേന, ദുന്ദുഭ്യാഘാതസ്യ വാ 
ശബ്ദോ ഗൃഹീതഃ. 


ആ ദൃഷ്ടാന്തം എങ്ങനെ എന്നാല്‍,-ഹന്യമാനമായ-ദണ്ഡം 
മുതലായതുകൊണ്ടും അടിക്കപ്പെടുന്ന-ദുന്ദുഭിയുടെ പെരുമ്പ 
റയുടെ-ബാഹ്യങ്ങളായ ശബ്ദങ്ങളെ-ബഹിര്‍ഭൂതങ്ങളായ ശബ്ദ 
വിശേഷങ്ങളെ ഗ്രഹിക്കുന്നതിന്‌ കഴികയില്ല. പിന്നെയോ, ദുന്ദു 
ഭിയുടേയോ-ദുന്ദുഭിശബ്ദസാമാന്യത്തിന്റെയോ, ദുന്ദുഭിയുടെ 
ആഘാതത്തിന്റെയോ ഗ്രഹണത്താല്‍ ശബ്ദം-ശബ്ദവിശേഷം 
ഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നു. 


40. ഉപ- സ യഥാ ശങ്ഖസ്യ ധ്മായമാനസ്യ ന ബാ 
ഹ്യാഞ്‌ ശബ്ദാഞ്‌ ശക്നുയാദ്‌ ഗ്രഹണായ; ശങ്‌ 
ഖസ്യ തു ഗ്രഹണേന ശങ്ഖധ്മസ്യ വാ ശബ്ദോ 
ഗൃഹീതഃ 


ആ ദൃഷ്ടാന്തം എങ്ങനെ എന്നാല്‍, ഈതപ്പെടുന്ന ശങ്ഖിന്റെ 
ബാഹ്യങ്ങളായ ശബ്ദങ്ങളെ ബഹിര്‍ഭൂതങ്ങളായ ശബ്ദവിശേ 
ഷങ്ങളെ ഗ്രഹിക്കുന്നതിന്‌ കഴികയില്ല. പിന്നെയോ, ശങ്ഖിന്റേ 
യോ, ശങ്ഖ ശബ്ദസാമാന്യത്തിന്റെയോ, ശങ്ഖം തുന്ന 
തിന്റെയോ ഗ്രഹണത്താല്‍ ശബ്ദം, ശംഖശബ്ദത്തിന്റെ 
വിശേഷം ഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നു. 


ര 


41. ഉപ-സ യഥാ-വീണായൈ വാദ്യമാനായൈ ന 
ബാഹ്യാഞ്‌ ശബ്ദാഞ്‌ ശക്നുയാദ്‌ ഗ്രഹണായ. 
വീണായൈ തുഗ്രഹണേന, വീണാവാദസ്യ വാ ശ 
ബ്ദോ ഗൃഹീതഃ 


അതു എങ്ങനെ എന്നാല്‍, വാദനം ചെയ്യപ്പെടുന്ന വീണ 
യുടെ ബഹിര്‍ഭൂതങ്ങളായ ശബ്ദവിശേഷങ്ങളെ ഗ്രഹിക്കുന്ന 
തിന്‌ കഴിയുകയില്ല. പിന്നെയോ, വീണയുടെയോ വീണാവാദ 
നത്തിന്റെയോ ഗ്രഹണത്താല്‍ ശബ്ദം, വീണാശബ്ദവിശേഷം 
ഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നു. 


42. ഉപ-സ യഥാ ! 1 ര്‍ദ്രൈ ധാഗ്നേരഭ്യാഹിതാത്‌ 
പൃഥഗ്‌ ധൂമാ വിനിശ്ചാരന്ത്യേവം വാ അരേ! സ്യ 
മഹതോ ഭൂതസ്യ നിശ്വസിതമേതദ്‌ യദൃഗ്വേദോ, 
യജൂ ര്‍വ്വേദഃ, സാമവേദോ 1 ഥര്‍വ്വാം ങ്ഗിരസ, 
ഇതിഹാ സഃ, പുരാണം, വിദ്യാ, ഉപനിഷദഃ, 
ശ്ലോകാഃ, സൂത്രാണ്യ.നു വ്യാഖ്യാനാനി, വ്യാഖ്യാ 
നാന്യസ്യൈ വൈതാനി നിശ്വസിതാനി 


ആ ദൃഷ്ടാന്തം എങ്ങനെ എന്നാല്‍, കൂട്ടപ്പെട്ടിരിക്കുന്ന പച്ച 
വിറകോടുകൂടിയ അഗ്നിയില്‍ നിന്ന്‌ പല പ്രകാരത്തില്‍ ധൂമ 
ങ്ങള്‍ എങ്ങനെ പുറപ്പെടുന്നുവോ, ഇപ്രകാരം തന്നെ അല്ലയോ 
മൈത്രേയി, ഈ മഹത്തായ ഭൂതത്തിന്റെ നിശ്വസിതമാണ്‌, ഗ്രേ 
ദമെന്നും, യജൂര്‍വ്വേദമെന്നും, സാമവേദമെന്നും, അഥര്‍വ്വാങ്ഗി 
രസമെന്നും, ഇതിഹാസമെന്നും, പുരാണമെന്നും, വിദ്യകളെ 
ന്നും, ഉപനിഷത്തുകളെന്നും, ശ്ലോകങ്ങളെന്നും, സൂത്രങ്ങളെ 
ന്നും, അനുവ്യാഖ്യാനങ്ങളെന്നും, വ്യാഖ്യാനങ്ങളെന്നും ഉള്ള 
ത്‌, ഇവ ഈ മഹത്തായ ഭൂതത്തിന്റെതന്നെ നിശ്വസിതങ്ങളാ 
കുന്നു. 


43. ഉപ- സ യഥാ-സര്‍വ്വസാമപാം സമുദ്ര ഏകായ 
നമേവം സര്‍വ്വഷാം സ്പര്‍ശാനാം ത്വഗേകായനം; 
ഏവം സര്‍വ്വേഷാം ഗന്ധാനാം നാസികേ ഏകായനം; 
ഏവം സര്‍വ്വേഷാം രസാനാം ജിഹൈകായനം; 


ഏവം 
ഏവം 
ഏവം 
ഏവം 
ഏവം 
ഏവം 
ഏവം സര്‍വ്വേഷാം വിസര്‍ഗ്ലാണാം പായുരേകായ 


സര്‍വ്വേഷാം രൂപാണാം ചക്ഷുരാകായനം; 
സര്‍വ്വേഷാം ളബ്ദാനാം ശ്രോത്രമേകായനം; 
സര്‍വ്വേഷാം സങ്കല്പാനാം മന ഏകായാനം; 
സര്‍വ്വാസം വിദ്യാനാം ഹൃദയമേകായനം; 
സര്‍വ്വേഷാം കര്‍മ്മണാം ഹസ്താവേകായനം; 


സര്‍വ്വേഷാമാന ന്ദാനാമുപസ്ഥ ഏകായനം; 


നം ഏവം സര്‍വേഷാമധ്വനാം പാദാവേകായനം; 


ഏവം ദസര്‍വേഷാം വേദാനാം വാഗേകായനം 


പ്രളയ പ്രദര്‍ശനത്തിനായുള്ള ദൃഷ്ടാന്തം പറയുന്നു. ഏതു 
പ്രകാരമാണോ എല്ലാ അപ്പുകള്‍ക്കും സമുദ്രം, ജലസാമാന്യം 
ഏകായനമായിരിക്കുന്നത്‌-ഒരേ ഒരു പ്രളയസ്ഥാനമായിരിക്കു 
ന്നത്‌, അപ്രകാരം എല്ലാ സ്പര്‍ശങ്ങള്‍ക്കും, ത്വക്ക്‌-ത്വഗ്വിഷയ 
മായ സ്പര്‍ശനസാമാന്യം, ഏകായനമാകുന്നു. ഇപ്രകാരം 
എല്ലാ ഗന്ധങ്ങള്‍ക്കും നാസികള്‍-ഘാണവിഷയസാമാന്യം, 


K 


ഏകായനമാകുന്നു. ഇപ്രകാരം എല്ലാ രസങ്ങള്‍ക്കും ജിഹ്വ” 
ജിഹ്വേന്്രിയ വിഷയ സാമാന്യം, ഏകായനമാകുന്നു. ഇപ്രകാരം 
എല്ലാ രൂപങ്ങള്‍ക്കും ചക്ഷുസ്സ്‌-ചക്ഷുവിഷയസാമാന്യം, ഏകാ 
യനമാകുന്നു. ഇപ്രകാരം എല്ലാ ശബ്ദങ്ങള്‍ക്കും ശ്രോത്രം-ശ്രോ 
ത്രവിഷയസാമാന്യം, ഏകായനമാകുന്നു. ഇപ്രകാരം എല്ലാ 
സങ്കല്പങ്ങള്‍ക്കും മനസ്സ്‌-മനോവിഷയസാമാന്യം, ഏകായന 
മാകുന്നു. ഇപ്രകാരം എല്ലാ വിദ്യകള്‍ക്കും ഹൃദയം ബുദ്ധിവി 
ഷയസാമാന്യം, ഏകായനമാകുന്നു. ഇപ്രകാരം എല്ലാ ആദാന 
വിശേഷങ്ങള്‍ക്കും ഹസ്തങ്ങള്‍-ഹസ്തവിഷയസാമാന്യമായ 
ആദാന സാമാന്യം, ഏകായനമാകുന്നു. ഇപ്രകാരം എല്ലാ വിദ്യ 
കള്‍ക്കും ഹൃദയം ബുദ്ധിവിഷയസാമാന്യം. ഏകായനമാകു 
ന്നു. ഇപ്രകാരം എല്ലാ ആദായ വിശേഷങ്ങള്‍ക്കും ഹസ്തങ്ങള്‍ 
-ഹസ്തവിഷയസാമാന്യമായ ആദായ സാമാന്യം, ഏകായന 
മാകുന്നു. ഇപ്രകാരം എല്ലാ ആനന്ദങ്ങള്‍ക്കും ഉപസ്ഥം-ആന 
ന്ദസാമാന്യം ഏകായനമാകുന്നു. ഇപ്രകാരം എല്ലാ വിസര്‍ഗ 
ങ്ങള്‍ക്കും പായു- വിസര്‍ഗസാമാന്യം, ഏകായനമാകുന്നു. 
ഇപ്രകാരം എല്ലാ ഗമനങ്ങള്‍ക്കും പാദങ്ങള്‍-ഗമനസാമാന്യം, 
ഏകായനമാകുന്നു. ഇപ്രകാരം എല്ലാ വേദങ്ങള്‍ക്കും-എല്ലാ വദ 
നവിശേഷങ്ങള്‍ക്കും വാക്ക്‌-വദനസാമാന്യം, ഏകായനമാ 
കുന്നു. 


44. ഉപ- സ യഥാ സൈന്ധവഖില്യ ഉദകേ പ്രാസ്ത 
ഉദകമേവാനുവിലീയേത; നഹാസ്യോദ്‌ ഗ്രഹണാ 
യസ്യാത്‌, യതോയതസ്ത്വാദദീത ലവണമേവ 
ഏവം വാ അര ഇദം മഹദ്‌ ഭൂതമനന്ദമപാരം 
വിജ്ഞാനഘന ഏവ, ഏതേഭ്യോ ഭൂതേഭ്യഃ 
സമുസ്ഥായ താന്യേവാനു വിനശ്യതി; ന പ്രേത്യ 
സംജ്ഞാ f സ്തീത്യരേ ബ്രവീമീതി ഹോവാച 
യാജ്ഞവല്ക്ക്യഃ 


അത്‌ എങ്ങനെ എന്നാല്‍ “ജലത്തില്‍ പ്രാസ്തമായ-പ്രക്ഷി 
പ്തമായ, സൈന്ധ വഖില്യം- ഉപ്പുകഷണം ഉദകത്തിന്റെ പിന്നാ 
ലെതന്നെ വിലയിക്കുന്നു. ഈ സൈന്ധവഖില്യത്തിന്റെ ഉദ്ഗ്ര 
ഹണത്തിന്‌-മുമ്വേയുളള സ്ഥിതിയിലുള്ള ഗ്രഹണത്തിന്‌-ഒരു 
വനും ശക്തനാകയില്ല. എന്നാല്‍ എവിടെ എവിടെ നിന്ന്‌ 
ആദാനം ചെയ്യുന്നുവോ-എടുത്തു രൂചിച്ചുനോക്കുന്നുവോ, 
അവിടെയവിടെ ഉപ്പുതന്നെ ആയിരിക്കും. ഇപ്രകാരം തന്നെ, 
അല്ലയോ മൈത്രേയി, ഈ മഹത്തായ ഭൂതം, അനന്തവും 
ആപാരവും ആയ വിജ്ഞാനഘനം തന്നെ ഈ ഭൂതങ്ങളിഠനിന്ന്‌ 
സമുത്ഥാനം ചെയ്തിട്ട്‌, അവയുടെ പിന്നാലെതന്നെ വിനാ 
ശത്തെ പ്രാപിക്കുന്നു. പ്രേതനായതിന്റെ ശേഷം സംജ്ഞ-വി 
ശേഷണസംജ്ഞ ഇല്ല. എന്ന്‌ അല്ലയോ മൈത്രേയി, ഞാന്‍ പറ 
യുന്നു.” എന്ന്‌ യാജ്ഞവല്‍ക്ക്യന്‍ പറഞ്ഞു. 


45. ഉപ- സാഹോവാച മൈത്രേയീ- “അത്രൈവമാ ഭഗ 
വാനമൂമുഹന്ന പ്രേത്യസംജ്ഞാ 1 സ്തീതി.” സ 
ഹോവാച- “ന വാ അര അഹം മോഹം ബ്രവീമി. 
അലം വാ അര ഇദം വിജ്ഞാനായ” 


മൈത്രേയി പറഞ്ഞു: മരിച്ചതിന്റശേഷം വിജ്ഞാനഘന 
മായ ഇതില്‍തന്നെ സംജ്ഞ ഇല്ല, എന്നു പറഞ്ഞ്‌ ഭഗവാന്‍ 
എന്നെ മോഹിപ്പിച്ചിരിക്കുന്നു. യാജ്ഞല്ക്ക്യന്‍ പറഞ്ഞു:- 


P 


N 


yy 


“അല്ലയോ മൈത്രേയീ, ഞാന്‍ മോഹത്തെ-മോഹജനകമായ 
വാക്യത്തെ പറയുന്നില്ല, ഈ മഹത്തായ ഭൂതം വിജ്ഞാനത്തിന്‌ 
മതിയാകും.” 


46. ഉപ- യത്ര ഹി ദ്വൈതമിവ ഭവതി തദിതര ജതരം 
ജി്ലതി തദിതരഇതരം പശ്യതി, തദിതര ഇതരം 
ശൃണോതി, തദിതരഇതരമഭീവദതി തദിതര ഇതരം 
മനുതേ, തദിതരഇതരം വിജാനാദി. യരതവാ അസ്യ 
സര്‍വമാത്തമൈവാ ഭൂത്‌, തത്‌. കേനകം ജിഫ്രേത്‌?, 
തത്‌ കേനകം പശ്യേത്‌ തത്‌ കേനകം ശൃണുയാത്‌? 
തത്‌ കേനകഭിവദേത്‌? തത്‌ കേനകം മന്പീത? തത്‌ 
കേനകം വിജാനീയാത്‌? യേ നേദം സര്‍വം വിജാ 
നാതി തം കേന വിജാനിയാത്‌? വിജ്ഞാതാരമരേ 
കേന വിജാനീയാത്‌? ഇതി. 


ഏതു ഖില്യഭാവത്തില്‍, ഏതു കാരണത്താല്‍ ദ്വൈതം 
പോലെ ഉണ്ടായിരിക്കുന്നുവോ-കാണപ്പെടുന്നുവോ- ആഖില്യ 
ഭാവത്തില്‍ ആ കാരണത്താല്‍, ഇതരനായ്രഘാതാവ്‌ ഇതരമായ 
(്ലാണവിഷയത്തെ (ഘാണിക്കുന്നു. ആ ഖില്യഭാവത്തില്‍ ഇത 
രനായ ഭ്രഷ്ടാവ്‌ ഇതരമായ ചക്ഷുവിഷയത്തെ കാണുന്നു. ആ 
ഖില്യഭാവത്തില്‍ ഇതരനായ ശ്രോതാവ്‌ ഇതരമായ ശബ്ദത്തെ 
ശ്രവിക്കുന്നു. ആ ഖില്യഭാവത്തില്‍ ഇതരനായ വക്താവ്‌ ഇതര 
മായ വക്തവ്യത്തെ അഭിവദിക്കുന്നു. ആ ഖില്യഭാവത്തില്‍ ഇത 
രനായ മന്താവ്‌ ഇതരമായ മന്തവ്യത്തെ മനനം ചെയ്യുന്നു. ആ 
ഖില്യഭാവത്തില്‍ ഇതരനായ വിജ്ഞാതാവു ഇതരമായ 
വിജേഞയത്തെ അറിയുന്നു. എപ്പോഴാണോ ഇവന്-ഈ ബ്രഹ്മ 
വിത്തിന്‌- എല്ലാം ആത്മാവുതന്നെയായി തീരുന്നത്‌ അപ്പോള്‍ 
ഏതു കരണംകൊണ്ട്‌ ഏതു വിഷയത്തെ ്ഘാണിക്കും? 
അപ്പോള്‍ ഏതു കരണംകൊണ്ട്‌ ഏതു വിഷയത്തെ ദര്‍ശിക്കും? 
അപ്പോള്‍ ഏതു കരണംകൊണ്ട്‌ ഏതു വിഷയത്തെ ശ്രവിക്കും? 
അപ്പോള്‍ ഏതു കരണംകൊണ്ട്‌ ഏതു വിഷയത്തെ അഭിവ 
ദിക്കും? അപ്പോള്‍ ഏതു കരണംകൊണ്ട്‌ ഏതു വിഷയത്തെ 
മനനം ചെയ്യും? അപ്പോള്‍ ഏതു കരണംകൊണ്ട്‌ ഏതു വിഷ 
യത്തെ അറിയും? ഏതു കൂടസ്ഥബോദത്താല്‍ വ്യാപ്തമായിട്ടു 
ഈ സര്‍വ്വത്തേയും അറിയുന്നുവോ, ആ സാക്ഷിയെ ഏതു 
കരണംകൊണ്ട്‌ അറിയും? അല്ലയോ മൈത്രേയി, വിജ്ഞാതാ 
വിനെ ഏതു കരണംകൊണ്ട്‌ അറിയും? 


അഞ്ചാം ബ്രാഹ്മണം 


47. ഉപ- ഇയം പൃഥിവീ സർവേഷാം ഭൂതാനാം ധൂ; 
അസ്ധ്യൈെ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു; 
യ ശ്ചായമസ്യാം പൃഥിവ്യാം തേജോമയോ ( മൃത 
മയഃ പുരുഷോ, യശ്ചാമദ്ധ്യാത്മം ശാരീരസ്തേ 
ജോമയോ [f മൃതമയഃ പുരുഷോ ! യമേവ സ 
യോ {യമാ ത്മേ ദമമൃത, മിദം ര്രഹ്മ ദം സര്‍വം 


ഈ പൃഥിവ എല്ലാ ഭൂതങ്ങളുടേയും മധുവാകുന്നു. ഈ 
പൃഥിവിയില്‍ തേജോമയനും അമൃതമയനും ആയ ഈ പുരു 
ഷന്‍ ആരോ അവനും എല്ലാ ഭൂതങ്ങളുടെയും മധുവാകുന്നു. 
എല്ലാ ഭൂതങ്ങളും ഇവന്റെയും മധുവാകുന്നു. അധ്യാത്മമായി 


ശരീരത്തില്‍ സ്ഥിതിചെയ്യുന്നവനും തേജോമയനും അമൃത്മ 
യനുമായ ഈ പുരുഷന്‍ ഏതോ അവനും എല്ലാ ഭൂതങ്ങളു 
ടേയും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും ഇവന്റെയും മധുവാ 
കുന്നു. ഈ ആത്മാവെന്നത്‌ ഏതോ അത്‌ ഇതുതന്നെ. അമൃത 
മെന്നു പറഞ്ഞത്‌ - അമൃതത്വസാധനമായ ആത്മവിജ്ഞാനം 
ഇതാകുന്നു. ബ്രഹ്മമെന്നത്‌ ഇതാണ്‌. സര്‍വാപ്തിസാധനമായ 
ബ്രഹ്മവിജ്ഞാനം ഇതാകുന്നു. 


48. ഉപ- ഇമാ ആപഃ സർവേഷാം ഭൂതാനാം മധു. 
ആസാമപാം സർവാണി ഭൂതാനിമധു യശ്ചായ മാ 
സ്വപ്സു തേജോമയോ 1 മൃതമയഃ പുരുഷഃ 
യശ്ചായ മദ്ധ്യാത്മം രൈതസസ്തേജോമയോ f 
മൃതമയഃ പുരു ഷഃ; അയമേവസയോ  യമാത്മാ; 
ഇദമമൃതം; ഇദം ബ്രഹ്മ ഇദം സര്‍വം 


ഈ അപ്പുകള്‍ എല്ലാ ഭൂതങ്ങളു ടേയും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ അപ്പുകളുടെ മധുവാകുന്നു. ഈ അപ്പുകളില്‍ 
തേജോമയനും അമൃതമയനും ആയ ഈ പുരുഷന്‍ ആരോ, 
അവനും എല്ലാ ഭൂതങ്ങളുടേയും മധുവാകുന്നു. എല്ലാ ഭൂത 
ങ്ങളും ഇവന്റെയും മധുവാകുന്നു. അധ്യാത്മമായി രേതസ്സില്‍ 
സ്ഥിതിചെയ്യുന്നവനും തേജോമയനും അമൃതമയനുമായ ഈ 
പുരുഷന്‍ ആരോ അവനും എല്ലാ ഭൂതങ്ങളുടേയും മധുവാകു 
ന്നു. എല്ലാ ഭൂതങ്ങളും ഇവന്റെയും മധുവാകുന്നു. ഈ 
ആത്മാവ്‌ ഏതോ അത്‌ ഇതുതന്നെ ആകുന്നു. അമൃതം-അമൃ 
തത്വസാധനമായ ആത്മവിജ്ഞാനം-ഇതാണ്‌. ബ്രഹ്മമെന്നത്‌ 
ഇതാണ്‌. സര്‍വ്വം-സര്‍വ്വാപ്തിസാധനമായ ബ്രഹ്മവിജ്ഞാനം- 
ഇതാകുന്നു. 


49. ഉപ-അയമഗ്നിഃ സർവേഷാം ഭൂതാനാം മധു. അ 
സ്യാഗ്നേഃ സർവാണി ഭൂതാനി മധു. യശ്ചായമസ്മി 
ന്നനന തേജോമയോ  മൃതമയഃ പുരുഷോ, 
യശ്ചായ മധ്യാത്മം വാങ്മയസ്തേജോമയോ f 
മൃതമയഃ പുരു ഷഃ. അയമേവസ യോ ! യമാ 
ത്മാ, ഇദമമൃതം, ഇദം ബ്രഹ്മ, ഇദം സര്‍വ്വം. 


ഈ അഗ്നി എല്ലാ ഭൂതങ്ങളുടേയും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ അഗ്നിയുടെ മധുവാകുന്നു. ഈ അഗ്നിയില്‍ 
തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങളുടേയും മധുവാകുന്നു. എല്ലാ ഭൂത 
ങ്ങളും ഇവന്റെയും മധുവാകുന്നു. അധ്യാത്മമായി വാങ്മയ 
നും, തേജോമയനും, അമൃതമയനും ആയ ഈ പുരുഷന്‍ 
ആരോ അവനും എല്ലാ ഭൂതങ്ങളുടേയും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഇവന്റെയും മധുവാകുന്നു. ഈ ആത്മാവ്‌ ഏതോ 
അത്‌ ഇതുതന്നെ. അമൃതത്വസാധനമായ ആത്മവിജ്ഞാനം ഇതാ 
കുന്നു. ബ്രഹ്മം ഇതാകുന്നു. സര്‍വ്വാപ്തിസാധനമായ ബ്രഹ്മ 
വിജ്ഞാനം ഇതാകുന്നു. 


50. ഉപ-അയം വായുഃ സര്‍വ്വേഷാം ഭൂതാനാം മധു. 
അസ്യവായോഃ സർവാണി ഭൂതാനി മധു. യശ്ചാ 
യമ ധ്യാത്മം പ്രാണസ്തേജോമയോ 1 മൃതമയഃ 
പുരുഷഃ, അയമേവ സ യോ  യമാത്മാ; ഇദമ 
മൃതം; ഇദം്ര ഹ്മ; ഇദം സര്‍വ്വം 


I 


ആ 


ഈ വായു എല്ലാ ഭൂതങ്ങളുടേയും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ വായുവിന്റെ മധുവാകുന്നു. ഈ വായുവില്‍ 
തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങലുടേയും മധുവാകുന്നു. എല്ലാ ഭൂത 
ങ്ങളും ഇവന്റെയും മധുവാകുന്നു. അദ്ധ്യാത്മമായി പ്രാണനാ 
യിരിക്കുന്ന തേജോമയനും, അമൃതമയനുമായ ഈ പുരുഷന്‍ 
ആരോ അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഇവനും മധുവാകുന്നു. ഈ ആത്മവ്‌ ഏതോ അത്‌ 
ഇതുതന്നെ; ഈ നാലായി പറഞ്ഞതുതന്നെ; ആകുന്നു. അമൃ 
തത്വഹേതുവായ ആത്മവിജ്ഞാനം, ബ്രഹ്മം, ഈ നാലുവിധ 
ത്തിലുള്ള കല്പനയ്ക്കു അധിഷ്ഠാനമായിട്ടുള്ളതാകുന്നു. 
സര്‍വ്വാപ്തസാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാകുന്നു. 


51. ഉപ-അയമാദിത്യഃ സര്‍വ്വേഷാം ഭൂതാനാം മധുഃ 
അസ്യാ 1 1 ദിത്യ സ്യ സർവാണി ഭൂതാനി മധു. 
യ ശ്ചായമസ്മിന്നാദിത്യേ തേജോമയേ 1 മൃതമയഃ 
പുരു ഷോ, യശ്ചായമധ്യാത്മം ചക്ഷുഷസ്തേജോ 
മയോ 1 മൃതമയഃ പുരുഷഃ അയമേവ സ യോ 
യമാത്മാ; ഇദമമൃത; ഇദം ബ്രഹ്മ; ഇദം സര്‍വ്വം. 


ഈ ആദിത്യന്‍ എല്ലാ ഭൂത ങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ ആദിത്യനും മധുവാകുന്നു. ഈ ആദിത്യനില്‍ 
തേജോമയനും അമൃതമയമനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 
ഇവന്നും മധുവാകുന്നു. അധ്യാത്മമായി ചക്ഷുസ്സില്‍ സ്ഥിതി 
ചെയ്യുന്ന, തേജോമയനും അമൃതമയനും ആയ ഈ പുരുഷന്‍ 
ആരോ അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഇവന്നും മധുവാകുന്നു. ഈ ആത്മാവ്‌ ഏതോ അത്‌ 
ഇതുതന്നെ. അമൃതം-അമൃതത്വസാധനമായ ആത്മവിജ്ഞാനം 
ഇതാകുന്നു. ബ്രഹ്മം ഇതാകുന്നു. സര്‍വ്വാപ്തിസാധനമായ 
ബ്രഹ്മവിജ്ഞാനം ഇതാണ്‌. 


52. ഉപ- ഇമാ ദിശഃ സര്‍വേവഷാം ഭൂതാനാം മധു; ആ 
സാം ദിശാം സര്‍വ്വാണി ഭൂതാനി മധു; യശ്വായമാ 
സുദിക്ഷു തേജോമയോ [1 മൃതമയഃ പുരുഷോ യ 
ശ്ചായ മധ്യാത്മം ശ്രാത്രഃ പ്രതിശ്രുത്കസ്തേജോ 
മയോ ! മൃതമയഃ പുരുഷഃ; അയമേവസയോ f 
യമാത്മാ; ഇദ മമൃതം; ഇദം ബ്രഹ്മ; ഇദം സര്‍വ്വം 


ഈ ദിക്കുകള്‍ എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ ദിക്കുകള്‍ക്കും മധുവാകുന്നു. ഈ ദിക്കുക 
ളില്‍ തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ, 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കുമ മധുവാകുന്നു. എല്ലാ ഭൂതങ്ങലും 
ഇവന്നും മധുവാകുന്നു. അധ്യാത്മമായി ശ്രോത്രത്തില്‍ സ്തിതി 
ചെയ്യുന്നവനും, പ്രാതിശ്രുതികനും-പ്രതിശ്രുതികയില്‍, അതാ 
യത്‌ പ്രതിശ്രവണ വേളയില്‍, വിശേഷിച്ചു സന്നിഹിതനായിരി 
ക്കുന്നവനും-ആയ തേജോമയനും, അമൃതമയനുമായ ഈ 
പുരുഷന്‍ ആരോ അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകു 
ന്നു. എല്ലാ ഭൂതങ്ങളും ഇവന്നും മധുവാകുന്നു. ഈ ആത്മാവ്‌ 
ഏതോ അത്‌ തന്നെയാണ്‌, അമൃതത്വസാധനമായ ആത്മവി 
ജ്ഞാനം. ബ്രഹ്മം ഇതാകുന്നു? സര്‍വ്വാപ്തിസാധനമായ ബ്രഹ്മ 
വിജ്ഞാനം ഇതാകുന്നു. 


53. ഉപ-അയം ചന്ദ്രൻ സര്‍വ്വേഷാം ഭൂതാനാം ളം 
അസ്യ ചന്ദ്രസ്യ സര്‍വ്വാണി ഭൂതാനി മധു; യശ്ചാ 
യമസ്മിംശ്ചന്ദ്രേ തേജോമയോ 1 മൃതമയഃ പുരു 
ഷോ, യശ്ചായ മധ്യാത്മം മാനസസ്തേജോമയോ 
[ മൃതമയഃ പുരുഷഃ, അയമേവ സയോ ! യമാ 
ത്മാ, ഇദമമൃതം, ഇദം ബ്രഹ്മ, ഇദം സര്‍വ്വം. 


ഈ ചന്ദ്രന്‍ എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂത 
ങ്ങളും ഈ ചന്ദ്രനു മധുവാകുന്നു. ഈ ചന്ദ്രനില്‍ തേജോമ 
യനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ അവനും 
എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും ഇവന്നും 
മധുവാകുന്നു. അധ്യാത്മമായി മനസ്സില്‍ സ്ഥിതിചെയ്യുന്ന, 
തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 
ഇവന്നും മധുവാകുന്നു. ഈ ആത്മാവ്‌ ഏതോ അത്‌ ഇതുത 
ന്നെ. അമൃതസാധനമായ ആത്മവിജ്ഞാനം ഇതാകുന്നു. 
ബ്രഹ്മം ഇതാണ്‌. സര്‍വ്വാപ്തി സാധനമായ ബ്രഹ്മവിജ്ഞാനവും 
ഇതുതന്നെ. 


54. ഉപ-ഇയം വിദ്യുത്‌ സർവേഷാം ഭൂതാനാം മധുഃ 
അസ്യ വിദ്യുതഃ സർവാണി ഭൂതാനി മധു. 
യശ്ചായമസ്യാം വിദ്യുതി തേജോമയോ 1 മൃതമയഃ 
പുരുഷോ, യശ്ചായ മധ്യാത്മം തൈജസ 
സ്തേജോമയോ 1 മൃതമയഃ പുരുഷഃ; അയമേവസ 
യോ f യമാത്മാ; ഇദമമൃതം; ഇദം(്രഹ്മ; ഇദം 
സര്‍വം 


ഈ വിദ്യുത്ത്‌ എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ വിദ്യുത്തിനു മധുവാകുന്നു. ഈ വിദ്യുത്തില്‍ 
തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 
ഇവനും മധുവാകുന്നു. അധ്യാത്മമായി ത്വക്കിലുള്ള തേജസ്സില്‍ 
സ്ഥിതിചെയ്യുന്ന തേജോമയും അമൃതമയനുമായ ഈ പുരു 
ഷന്‍ ആരോ അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. 
എല്ലാ ഭൂതങ്ങളും ഇവന്നും മധുവാകുന്നു. ഈ ആത്മാവ്‌ 
ഏതോ അത്‌ അമൃതത്വസാധനമായ ആത്മവിജ്ഞാനം ആകു 
ന്നു. ബ്രഹ്മം ഇതാകുന്നു. സര്‍വ്വാപ്തി സാധനമായ ബ്രഹ്മവി 
ജ്ഞാനം ഇതാണ്‌. 


55. ഉപ- അയം സ്തനയിത്നുഃ സർവേഷാം ഭൂതാനാം 
മധു; അസ്യ സ്തനയിത്നോ; സർവാണി ഭൂതാനി 
മധു യശ്ചായ മസ്മിന്‍ സ്തനയിത്നന 
തേജോമയോ 1 മൃതമയഃ പുരുഷോ, യശ്ചായമ 
ധ്യാത്മം ശാബ്ദഃ സൌവരസ്തേജോമയോ 1 മൃത 
മയഃ പുരുഷഃ അയമേവ സ യോ ! യാമാത്മാ, 
ഇദമമൃതം, ഇദം ബ്രഹ്മ, ഇദം സര്‍വം 


ഈ സ്തനയിത്നു അഥവാ പര്‍ജന്യന്‍ എല്ലാ ഭൂത 
ങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും ഈ ഈ സ്തന 
യിത്നുവിന്ന്‌ മധുവാകുന്നു. ഈ സ്തനയിത്നുവില്‍ തേജോ 
മയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ അവനും 
എല്ലാ ഭൂതങ്ങള്‍ക്കും മധു വാകുന്നു. എല്ലാ ഭൂതങ്ങളും ഇവനും 


P 


N 


മധുവാകുന്നു. അധ്യാത്മമായി സ്വരത്തില്‍ വിശേഷിച്ച്‌ സന്നി 
ഹിതനായും, ശബ്ദത്തില്‍ സ്ഥിതിചെയ്യുന്നതവനായും ഇരി 

ക്കുന്ന തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 
ഇവനും മധുവാകുന്നു. ഈ ആത്മാവ്‌, അമൃതത്വസാധനമായ 

ആത്മവിജ്ഞാനം, ഇതാകുന്നു. ബ്രഹ്മം ഇതാകുന്നു. സര്‍വ്വാ 

പ്തിസാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാകുന്നു. 


56. ഉപ- അയമാകാശഃ സർവേഷാം ഭൂതാനാം മധു; 
അസ്യാ 1 1 കാശസ്യ സർവാണി ഭൂതാനി മധു; 
യ ശ്ചായമസ്മിന്നാകാശേ തേജോമയോ ! മൃത 
മയഃ പു രുഷോ, യശ്ചായമധ്യാത്മം ഹൃദ്യാകാശ 
സ്തേജോമ യോ [f മൃതമയഃ പുരുഷ അയമേവ 
സയോ ! യമാ ത്മാ; ഇദമമൃതം; ഇദം ബ്രഹ്മ ഇദം 
സര്‍വം 


ഈ ആകാശം എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ ആകാശത്തിനും മധുവാകുന്നു. ഈ ആകാശ 
ത്തില്‍ ഉള്ള തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ 
ആരോ അവനും, അധ്യാത്മമായി ഹൃദയത്തിലുള്ള ആകാശ 
മായ തേജോമയനും, അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും, ഈ ആത്മാവ്‌ ഏതോ അത്‌ ഇതുതന്നെ. അമൃതത്വ 
സാധനമായ ആത്മവിജ്ഞാനം ഇതാണ്‌. ബ്രഹ്മം ഇതാകുന്നു. 
സര്‍വാപ്തിസാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാകുന്നു. 


57. ഉപ-അയം ധര്‍മ്മഃ സർവേഷാം ഭൂതാനാം മധുഃ 
അസ്യധര്‍മ്മസ്യ സർവാണി ഭൂതാനി മധു യശ്ചാ 
യമസ്മിന്‍ ധര്‍മ്മേ തേജോമയോ [f മൃതമയഃ 
പുരുഷോ, യശ്ചായമധ്യാത്മം ധര്‍മ്മസ്തേജോ 
മയോ 1 മൃതമയഃ പുരുഷഃ, അയമേവ സയോ f 
യമാത്മാ: ഇദമമൃതം; ഇദം്രഹ്മ; ഇദം സര്‍വം 


ഈ ധര്‍മ്മം എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂത 
ങ്ങളും ഈ ധര്‍മ്മത്തിനും മധുവാകുന്നു. ഈ ധര്‍മ്മത്തില്‍ 
തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ അവ 
നും, അധ്യാത്മമായി ധര്‍മ്മത്തില്‍ സ്ഥിതിചെയ്യുന്ന തേജോമ 
യനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ അവനും 
എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും ഇവന്നും 
മധുവാകുന്നു. ഈ ആത്മാവ്‌ ഏതോ അത്‌ ഇതുതന്നെ ആകു 
ന്നു. അമൃതത്വസാധനമായ ആത്മവിജ്ഞാനം ഇതാണ്‌. ബ്രഹ്മം 
ഇതാണ്‌. സര്‍വ്വാപ്തി സാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാണ്‌. 


58. ഉപ- ഇദഃ സത്യം സർവേഷാം ഭൂതാനാം മധു. 
അസ്യ സത്യസ്യയ സർവാണി ഭൂതാനി മധു. 
യശ്ചായമസ്മിന്‍ സത്യേ തേജോമയോ ₹ അമൃത 
മയഃ പുരുഷോ യശ്ചായമധ്യാത്മം സാത്യസ്തേ 
ജോമയോ  മൃതമയഃ പുരുഷഃ അയമേവ സയോ 
1 യമാത്മാ ഇദമമൃത; മിദം ബ്രഹ്മ ദം സര്‍വം 


ഈ സത്യം എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂത 
ങ്ങളും ഈ സത്യത്തിനു മധുവാകുന്നു. ഈ സത്യത്തില്‍ 
തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 


ഇവന്നും മധുവാകുന്നു. അധ്യാത്മമായി സത്യത്തില്‍ se 
ചെയ്യുന്ന തേജോമയനും അമൃതമയനുമായ ഈ പുരുഷന്‍ 
ആരോ അവന്നും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഇവനും മധുവാകുന്നു. ഈ ആത്മാവ്‌ ഏതോ അത്‌, 
അമൃതത്ത്വസാധനമായ ആത്മവിജ്ഞാനം ആണ്‌. ബ്രഹ്മം ഇതാ 
കുന്നു. സര്‍വാപ്തിസാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാണ്‌. 


59. ഉപ-ഇദം മാനുഷം സർവേഷാം ഭൂതാനാം മധു. 
അസ്യ മാനുഷസ്യ സർവാണി ഭൂതാനി മധു. 
യശ്ചായമസ്മിന്‍ മാനുഷേ തേജോമയോ ! മൃത 
മയഃ പുരുഷോയശ്ചായമധ്യാത്മം തേജോമയോ f 
മൃതമയഃ പുരുഷ; അയമേവ സ യോ ! യമാത്മാ; 
ഇദമമൃതം; ഇദം ബ്രഹ്മ ഇദം സര്‍വം 


ഈ മനുഷാദിജാതി എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. 
എല്ലാ ഭൂതങ്ങളും ഈ മാനുഷാദിജാതിക്ക്‌ മധുവാകുന്നു. ഈ 
മാനുഷാദിജാതിയില്‍ തേജോമയനും അമൃതമയനുമായ ഈ 
പുരുഷന്‍ ആരോ അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകു 
ന്നു. എല്ലാ ഭൂതങ്ങളും ഇവനും മധുവാകുന്നു. അധ്യാത്മമായി 
തേജോമയനും, അമൃതമയനുമായ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 
ഇവനും മധുവാകുന്നു. ഈ ആത്മാവ്‌ അമൃതത്വസാധനമായ 
ആത്മവിജ്ഞാനം ആകുന്നു. ബ്രഹ്മം ഇതാകുന്നു. സര്‍വാപ്തി 
സാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാണ്‌. 


60. ഉപ-അയമാത്മാ സർവേഷാം ഭൂതാനാം മധു 
അസ്യാ ₹ f ത്മനഃ സർവാണി ഭൂതാനി മധു. യ 
ശ്വായമസ്മിന്നാത്മാനി തേജോമയോ [ മൃതമയഃ 
പു രോഷോ; യശ്ചായമാത്മാ തേജോമയോ 1 മൃത 
മയഃ പുരുഷഃ; അയമേവ സ യോ ! യമാത്മാ; ഇദ 
മമൃതം; ഇദം ബ്രഹ്മ ഇദം സര്‍വം 


ഈ ആത്മാവ്‌ എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ 
ഭൂതങ്ങളും ഈ ആത്മാവിന്നും മധുവാകുന്നു. ഈ ആത്മാവില്‍ 
തേജോമയനും അമൃതമയനും ആയ ഈ പുരുഷന്‍ ആരോ 
അവനും എല്ലാ ഭൂതങ്ങള്‍ക്കും മധുവാകുന്നു. എല്ലാ ഭൂതങ്ങളും 
ഇവനും മധുവാകുന്നു. ആത്മാവായ തേജോമയനും അമൃതമ 
യനുമായ ഈ പുരുഷന്‍ ആരോ അവനും എല്ലാ ഭുതങ്ങള്‍ക്കും 
മധുവാകുന്നു. ഈ അത്മാവ്‌ ഏത്‌, അത്‌, അമൃതത്വസാധന 
മായ ആത്മാവിജ്ഞാനം ആകുന്നു, ബ്രഹ്മം ഇതാകുന്നു. സർവാ 
പ്തിസാധനമായ ബ്രഹ്മവിജ്ഞാനം ഇതാകുന്നു. 


61. ഉപ- സ വാ അയമാത്മാ സർവേഷാം ഭൂതാനാമ 
ധിപതിഃ, സര്‍വ്വേഷാം ഭൂതാനാംരാജാ തദ്യഥാ-രഥ 
നാഭന ച രഥനേമാചാരാഃ സര്‍വേ സമര്‍പിതാഃ 
ഏവമേവാസ്മിന്നാത്മനി സർവാണി ഭൂതാനി, 
സര്‍വേ ദേവാഃ, സര്‍വേലോകാഃ സര്‍വേ പ്രാണാഃ; 
സര്‍വ ഏത ആത്മാനഃ സമര്‍പിതാഃ. 


ഇങ്ങനെയുള്ള ഈ ആത്മാവ്‌ എല്ലാ ഭൂതങ്ങളുടേയും അധി 
പതിയും, എല്ലാ ഭൂതങ്ങളുടെയും രാജാവും ആകുന്നു. അത്‌ 
എങ്ങിനെ എന്നാല്‍, രഥച്രകത്തിന്റെ നാഭിയിലും രഥച്രക 
ത്തിന്റെ നേമയിലും ആരക്കാലുകളെല്ലാം സമര്‍പ്പിക്കപ്പെട്ടിരി 


ര 


ക്കുന്നുണ്ടല്ലോ; അപ്രകാരം തന്നെ ഈ ആത്മാവില്‍ എല്ലാ ഭൂത 
ങ്ങളും, എല്ലാ ദേവന്മാരും, എല്ലാ ലോകങ്ങളും, എല്ലാ പ്രാണ 
ങ്ങളും, എല്ലാ ആത്മാക്കളും സമര്‍പ്പിക്കപ്പെട്ടിരിക്കുന്നു. 


62. ഉപ- ഇദം വൈ തന്മാധു ദധ്യങ്ന്ദാഥര്‍വണോ f 
ശ്വിഭ്യമുവാച തദേതദൃഷ്ടിഃ പശ്യന്നവോ ചത്‌ - 
തദ്വാം നരാ സനയേ ദംസ ഉഗ്രമാ. വിഷ്കൃണോമി 
തനൃതുര്‍ന്ന വൃഷ്ടിം ദധ്യങ്ഹ ധന്മ്വാഥര്‍വണോ 
വാമശ്വസ്യ ശീര്‍ഷ്ണാ പ്രയദീമുവാച ഇതി. 


അങ്ങനെയുള്ള ഈ മധുവിനെ ദധ്യങ്ങ്‌ എന്ന ആഥര്‍വ്വണ 
ബ്രഹ്മണന്‍ അശ്വികള്‍ക്ക്‌ പറഞ്ഞുകൊടുത്തു. ഈ കര്‍മ്മത്തെ 
കണ്ടുകൊണ്ട്‌ ജഷി-മ്ന്ത്രം-പറഞ്ഞു-“ അല്ലയോ നരന്മാരേ!- 
നരാകാരന്മാരായ അശ്വിതകളെ! നിങ്ങളുടെ ലാഭത്തിനുവേണ്ടി 
യുള്ള ഉഗ്രമായ-അതിക്രുരമായ, ആദംസസ്സിനെ- ആ കര്‍മ്മ 
ത്തെ-അതായത്‌-ദധ്യങ്ങു എന്ന അഥര്‍വണന്‍ അശ്വത്തിന്റെ 
ശിരസ്സു കൊണ്ട്‌ ഏതു മധു വിനെ നിങ്ങള്‍ക്ക്‌ പറഞ്ഞുതന്നുവോ 
അതിനെ, പര്‍ജന്യന്‍ വൃഷ്ടിയെ എന്നപോലെ ഞാന്‍ വെളി 
പ്പെടുത്തിയേക്കാം.” എന്ന്‌ 


63. ഉപ- ഇദം വൈ തന്മാദു ദധ്യങ്ങാഥര്‍വണോ  ശ്വി 
ഭ്യാമുവാച-തദേതദൃഷ്ടിഃ പശ്യന്നവോചത്‌. ആഥര്‍ 
വണാശാശ്വിനാദധീ ചേ- 1 ശം ശിരഃ 
പ്രത്യൈരയതം. സ വാം മധു പ്രവോച ദൃതാ-യ 
ന്ത്വാഷ്ടും യദ്‌ ദ്രസാവപി കക്ഷ്യം വാമിതി. 


അങ്ങനെയുള്ള ഈ മധുവിനെ ദധ്യങ്ങ്‌ എന്നു പേരുള്ള 
ആഥര്‍വണന്‍ അശ്വികള്‍ക്ക്‌ പറഞ്ഞുകൊടുത്തു. അങ്ങ 
നെയുള്ള ഈ കര്‍മ്മത്തെ കണ്ടുകൊണ്ട്‌ ഭൂഷി (മന്ത്രം) പറ 
ഞ്ഞു-അല്ലയോ അശ്വികളേ, നിങ്ങള്‍ ദധ്യങ്ങ്‌ എന്നു പേരുള്ള 
അഥര്‍വണന്‍ അശ്വത്തിന്റെ വകയായ ശിരസ്സിനെ പ്രതിഗമിപ്പി 
ച്ചു- പകരം വച്ചു. അവന്‍ തന്റെ പ്രതിജ്ഞയെ പരിപാലിക്കു 
വാന്‍ ഇച്ഛിച്ചു കൊണ്ട്‌ നിങ്ങള്‍ക്ക്‌ ത്വഷ്ഠാവിനെ സംബന്ധിച്ച മധു 
ഏതോ അതിനെ പറഞ്ഞുതന്നു. അല്ലയോ ദ്രസന്മാരെ! ശത്രു 
ക്കളുടെ ബലത്തെ ക്ഷയിപ്പിക്കുന്നവരേ, അല്ലെങ്കിൽ ശത്രു 
ക്കളെ ഹിംസിക്കുന്നവരേ! രഹസ്യമായിട്ടുളളത്‌ ഏതോ ആ 
ആത്മജ്ഞാനരൂപമായ മധുവിനേയും നിങ്ങള്‍ക്കു പറഞ്ഞു 
തന്നു. 


64. ഉപ- ഇദം വൈ തന്മധു ദധ്യങ്ങാഥര്‍വണോ f 
ശ്വിഭ്യാമുവാച. തദേതദൃഷ്ടിഃ പശ്യന്നവോചത്‌- പുര 
ശ്വക്രേ ദ്വിപദഃ പുരശ്ചക്രേ ചതുഷ്പദഃ; പുരഃ സ 
പക്ഷീ ഭൂത്വാ പുരഃ പുരുഷ ആവിശ ദിതി. സവാ 
അയം പുരുഷഃ സര്‍വാസുപൂര്‍ശ പുരിശയഃ; 
നൈനേന കിംചനാനാവൃതം; നൈനേ കിംചനാ 
സംവൃതം. 


അങ്ങനെയുള്ള ഈ മധുവിനെ ദധ്യങ്ങ്‌ എന്നു പറയുന്ന 
അഥര്‍വണന്‍ അശ്വികള്‍ക്കു പറഞ്ഞുകൊടുത്തു. ഈ 
കര്‍മ്മത്തെ കണ്ടുകൊണ്ട്‌ ജൂഷി പറഞ്ഞു:- “രണ്ടു കാലുള്ള 
പുരങ്ങളെ ഉണ്ടാക്കി. നാലുകാലുള്ള പുരങ്ങളെ ഉണ്ടാക്കി, പുര 
ങ്ങള്‍ ഉണ്ടാക്കിയതിനുശേഷം ആദ്യമായി, ആ ഈശ്വരന്‍ പക്ഷി 
ആയിത്തീര്‍ന്നിട്ട്‌, പുരങ്ങളില്‍ പ്രവേശിച്ചു. അങ്ങനെയുള്ള ഈ 


പുരുഷന്‍ എല്ലാ പുരങ്ങളിലും പുരത്തില്‍ ee 
തുകൊണ്ട്‌ പുരുഷന്‍ എന്നു പറയപ്പെടുന്നു. ഇവനാല്‍ ആവ 
രണം ചെയ്യപ്പെടാത്തതായി ഒന്നും ഇല്ല. ഇവനാല്‍ ഉള്ളില്‍ അട 
ക്കപ്പെടാത്തതായി ഒന്നുമില്ല.” 


65. ഉപ- ഇദം വൈ തന്മധു ദധ്യങ്ങാഥര്‍വണോ f 
ശ്വിഭ്യാമുവാച. തദേതദൃഷ്ടിഃ പശ്യന്നവോചത്‌ രൂപം 
രൂപം പ്രതിരുപോ ബഭൂവ. തദസ്യരൂപം പ്രതി ചക്ഷ 
ണായ. ഇന്ദ്രോ മായാഭിഃ പുരുരൂപ ഈയതേ; 
യുക്താഹൃസ്യ ഹരയഃ ശതാ ദശ ഇതി. അയം വൈ 
ഹരയഃ അയം വൈ ദശച സഹസ്രാണി ബഹുനി 
ചാനന്താനി ച, തദേതദ്‌ ബ്രഹ്മാപൂര്‍വ മനുപരമന 
ന്തമബാഹ്യം. അയമാത്മാ ്രഹ്മസര്‍വാനു 
ഭൂരിത്യേ തദനുശാസന. 


അങ്ങനെയുള്ള ഈ മധുവിനെ ദധ്യങ്ങലെന്നു പറയുന്ന 
അഥര്‍വമന്‍ അശ്വികള്‍ക്ക്‌ പറഞ്ഞുകൊടുത്തു. ഇതുകണ്ടു 
കൊണ്ട്‌ ഷി പറഞ്ഞു- ഈ ആത്മാവിന്റെ പ്രജ്ഞാനഘന 
മെന്നു പറയുന്ന രൂപത്തെ വെളിപ്പെടുത്തുന്നതിനായി ഓരോ 
രൂപത്തിലും ഗ്രതിരൂപനായി-പകര്‍പ്പായ മറ്റൊരു രൂപമായി, 
അല്ലെങ്കില്‍ അനുരൂപനായി ഭവിച്ചു. ഇന്ദ്രന്‍, പരമേശ്വരന്‍ 
മായാകളാല്‍ (പ്രജ്ഞകളാല്‍ അല്ലെങ്കില്‍ നാമരുപങ്ങളാല്‍) 
ഉണ്ടാക്കപ്പെടുന്ന മിഥ്യാഭിമാനങ്ങലാല്‍ ബഹുരൂപനായി അറി 
യപ്പെടുന്നു. എന്തെന്നാല്‍ ഇവന ശതങ്ങളും, പത്ത്‌ ഇന്ദ്രിയ 
ങ്ങള്‍ തേരില്‍ കുതിരകളെന്നപോലെ ചേര്‍ക്കപ്പെട്ടിട്ടുണ്ട്‌. ഹരി 
കള്‍-കുതിരകളുടെ സ്ഥാനം വഹിക്കുന്ന ഇന്ദ്രിയങ്ങള്‍ ഇവന്‍ 
തന്നെയാണ്‌. പത്തും അനേകായിരവും അനന്തങ്ങളും 
ഇവന്‍തന്നെ. അങ്ങനെയുള്ള ആത്മാവായ ഇതാണ്‌, മുമ്പു 
മറ്റൊന്നില്ലാത്തതും-കാരണമില്ലാത്തതും പിമ്പു മറ്റൊന്നില്ലാത്ത 
തും-കാര്യമില്ലാത്തതും ഇടയ്ക്കു വേറൊന്നില്ലാത്തതും പുറമി 
ല്ലാത്തതും ആയ ബ്രഹ്മം. ബ്രഹ്മം, സര്‍വാത്മാവായി സര്‍വ്വ 
ത്തെയും അനുഭവിക്കുന്നതായ ഈ ആത്മാവാകുന്നു. ഇങ്ങ 
നെയാണ്‌ എല്ലാ വേദാന്തങ്ങളുടെയും ഉപദേശം. 


ആറാം ്രാഹ്മണം 


65. ഉപ- 1. അഥ വംശഃ- പൌതിമാഷ്യോ ഗൌപവനാദ്‌, 
ഗൌപവനഃ പരതിമാഷ്യാത്‌, പതിമാഷ്യോ ഗൌപ 
വനാദ്‌, ഗൌപവനഃ കരശികാത്‌, കാശികഃ കരാണ്ഡി 
ന്യാത്‌, കൌണ്ഡിന്യഃ ശാണ്ഡില്യാ. ച്ഛാണ്ഡില്യഃ 
കശികാച്ച ഗതമാച്ച. 


2. ഗൌതമ ആഗ്നിവേശ്യാ ദാഗ്നിവേശ്യഃ ശാണ്ഡി 
ല്യാച്ചാ നഭിമ്മാതാച്ച, നഭിമ്മാത ആനഭില്ലാതാ, ദാ നഭി 
മാത ആനഭില്ലാതാ, ദാനഭിമ്ലാതോ ഗൌതമാദ്‌, 
ഗൌതമഃ സൈതവ്രപാചീനയോഗ്യാഭ്യഠാം, 
സൈതവപ്രാചീനയോഗ്യ പാരാശര്യാത്‌. പാരാ 
ശര്യോ ഭാരദ്വാജാദ്‌, ഭാരദ്വാജോ ഭാരദ്വാജാച്ച ഗാത 
മാച്ച ഗാതമോ ഭാരദ്വാജാദ്‌, ഭാരദ്വാജഃ പാരാശര്യാത്‌ 
പാരാശര്യോ ബൈജവാപായനാദ്‌, ബൈജവാ 


പായനഃ കാശികായനേഃ 


3. കരശികായനിര്‍ഘൃത കരശികാദ്‌, ഘൃതകൌശി 
കഃ പാരാശര്യായണാത്‌, പാരാശര്യായണഃ പാരാശ 
ര്യാത്‌, പരാശര്യോ ജാതൂകര്‍ണ്യാദ്‌, ജാതൂകര്‍ണ്യ 
ആസുരായണാച്ച യാസ്കാച്ചാ f ! സുരായണ 
സ്ത്രൈവണേ, സ്‌ ത്രൈവണിരൌപജന്ഥനേ, 
രൌാപജന്ഥനിരാസുരേ, രാസുരിര്‍ഭാരദ്വാജാദ്‌, ഭാര 
ദ്വാജ ആത്രേയാ, ഭാത്രേയോമാണ്ടേ, ര്‍മ്മാണ്ടിര്‍ഗന 
തമാദ്‌, ഗതമോ ഗതമാദ്‌, ഗൌാതമോവാത്സ്യാദ്‌, 
വാത്സ്യഃ ശാണ്ഡില്യാത്‌, ശാണ്ഡില്യഃ കൈശോ 
ര്യാത്‌ കാപ്യാത്‌ കൈശോര്യഃ കാപ്യഃ കുമാര 
ഹാരിതാത്‌, കുമാരഹാരിതോ ഗാലവാദ്‌, ഗാല വോ 
വിദര്‍ഭീകൌണ്ഡിന്യാദ്‌, വിദര്‍ഭികരണ്ഡിന്യോ വത്സ 
നപാതോ ബാഭ്രവാദ്‌, വത്സനപാദ്‌ ബാഭ്രവഃ പഥഃ 
സൌഈഭരാത്‌ പന്ഥാഃ സൌഭരോ f യാസ്യാദാങ്ഗിര 
സാദ്‌, അയാസ്യ ആങ്ഗിരസ ആഭൂതേസ്‌ - ത്വാഷ്ടാ 
ദ്‌, ആഭൂതിസ്ത്വാ ഷ്ടേറാ വിശ്വരൂപാത്ത്വഷ്ട്റാ, - 
വിശ്വരൂപസ്ത്വാഷ്ട്റോ 1 ശ്വിഭ്യാ, മശ്വിനാദധീച 
അഥര്‍വാണാദ്‌, ദധ്യങ്ങാഥര്‍വണോ 7 ഥര്‍വണോ 
ദൈവാ, ദഥര്‍വദൈവോ മൃത്യോഃ പ്രാധ്വം സനാ, 
മൃത്യുഃ പ്രാധ്വം സനഃ പ്രധ്വംസനാത്‌, പ്രധ്വസന 
ഏകര്‍ഷേ, രേകര്‍ഷിര്‍വിപ്രചിത്തേ, ര്‍വ്വിപ്രചി 
ത്തിര്‍വൃഷ്ടേ, ര്‍വ്വ്യാഷ്ടിഃ സനാരോഃ, സനാരുഃ സനാ 
തനാത്‌, സനാതനഃ സനഗാത്‌, സനഗഃ പരമേഷ്ടിന: 
പരമേഷ്ഠിബ്രഹ്മണോ, ബ്രഹ്മ സ്വയംഭൂഃ ബ്രഹ്മണേ 
നമഃ 


അനന്തരം (്രഹ്മവിദ്യയുടെ ആചാര്യപരമ്പര പറയപ്പെ 
ടുന്നു: പൌതിമാഷ്യന്‍ ഗാപവനനനില്‍ നിന്നും ഗൌപവനന്‍ 
പൌതിമാഷ്യനില്‍നിന്നും, പൌതിമാഷ്യന്‍ ഗൌാപവനനില്‍ 
നിന്നും, ഗാപവനന്‍ കൌശികനില്‍നിന്നും, കൌശികന്‍ 
കൌണ്ഡിന്യനില്‍നിന്നും, കാണ്ഡിന്യന്‍ ശാണ്ഡില്യനില്‍നി 
ന്നും, ശാണ്ഡില്യന്‍ കൌശികനില്‍നിന്നും ഗാതമനില്‍നിന്നും, 
ഗൌതമന്‍ ആഗ്നിവേശ്യനില്‍നിന്നും, ആഗ്നിവേശ്യന്‍ ശാണ്ഡി 
ല്യനില്‍നിന്നും അനദിമ്മാതനില്‍നിന്നും, അനദഭിമ്മാതന്‍ ആന 
ഭിമ്ശാതനില്‍നിന്നും, ആനഭിമ്ലാതന്‍ ആനഭില്ലാതനില്‍നിന്നും, 
ആനഭിക്ലാതന്‍ ഗൌതമനില്‍നിന്നും, ഗൌതമന്‍ സൈതവനില്‍നി 
ന്നും പ്രാചീനയോഗ്യനില്‍നിന്നും, സൈതവനും പ്രാചീനയോ 
ഗൃനും പാരാശര്യനില്‍നിന്നും, പാരാശര്യന്‍ ഭാരദ്വാജനില്‍നി 
ന്നും, ഭാരദ്വാജന്‍ ഭാരദ്വാജനില്‍നിന്നും ഗൌതമനില്‍നിന്നും, 
ഗൌതമന്‍ ഭാരദ്വാജനില്‍നിന്നും ഭാരദ്വാജന്‍ പാരാശര്യനില്‍നി 
ന്നും, പാരാശര്യന്‍ ബൈജവാപായനില്‍നിന്നും, ബൈജവാപാ 
യനന്‍ കശികായനില്‍നിന്നും, കശികായനിഘൃതകാശി 
കന്‍ പാരാശര്യായണനില്‍നിന്നും, പാരാശര്യായണന്‍ പാരാശ 
ര്യനില്‍നിന്നും, പാരാശര്യന്‍ ജാതൂകര്‍ണ്യനില്‍നിന്നും, ജാതൂ 
കര്‍ണ്യന്‍ ആസുരായണനില്‍നിന്നും യാസ്തനില്‍നിന്നും, 
ആസുരായണന്‍ ത്രൈവണിയില്‍നിന്നും, ത്രൈവണി ഓപജ 
ന്ധനിയില്‍നിന്നും, ഈപജന്ധനി ആസുരിയില്‍നിന്നും, 
ആസുരി ഭാരദ്വാജനില്‍നിന്നും, ഭാരദ്വാജന്‍ ആത്രേയ.നില്‍നി 
ന്നും, ആത്രേയന്‍ മാണ്ടിയില്‍നിന്നും, മാണ്ടി ഗാതമനില്‍നി 
ന്നും, ഗൌതമന്‍ വാത്സ്യനില്‍നിന്നും, വാത്ധ്യന്‍ ശാണ്ഡില്യ 


നില്‍നിന്നും, ശാണ്ഡില്യന്‍ കൈശോര്യനായ ക 
ന്നും, കൈശോര്യനായ കാപ്യന്‍ കുമാരഹാരിതനില്‍നിന്നും, 
കുമാരഹാരിതന്‍ ഗാലവനില്‍നിന്നും, ഗാലവന്‍ വിദര്‍ഭികൌയ 
ണ്ഡിന്യനില്‍നിന്നും വിദര്‍ഭി കൌാണ്ഡിന്യന്‍ ബാഭ്രവനായ വത്സ 
നപാത്തില്‍നിന്നും, ബാഭ്രവനായ വത്സനപാത്ത്‌ സരഭരനായ 
പന്ഥാവില്‍നിന്നും, സൌരഭനായ പന്ഥാവ്‌ ആങ്ഗിരസനായ 
ആയാസ്യനില്‍നിന്നും ആങ്ഗിരസനായ ആയാസ്യന്‍ ത്വാഷ്ട 
നായ ആഭൂതിയില്‍നിന്നും, ത്വാഷ്ട്രനായ ആഭൂതി ത്വാഴ്ട്രനായ 
വിശ്വരൂപനില്‍നിന്നും ത്വാഷ്ടൂനായ വിശ്വരുപന്‍ അശ്വികളില്‍നി 
ന്നും, അശ്വികള്‍ ദധ്യങ്‌ എന്ന ആഥര്‍വ്വണനില്‍നിന്നും, ദധ്യങ്ങ്‌ 
എന്ന ആഥര്‍വ്വണന്‍ ദൈവമായ അഥര്‍വ്വാവില്‍നിന്നും, ദൈവ 
മായ അഥര്‍വ്വാവ്‌ പ്രാധ്വംസനനായ മൃത്യൂവില്‍നിന്നും, പ്രാധ്വം 
സനനായ മൃത്യു പ്രധ്വംസനനില്‍നിന്നും, പ്രധ്വംസനന്‍ 
ഏകര്‍ഷിയില്‍നിന്നും, ഏകര്‍ഷി വിപ്രചിത്തിയില്‍ നിന്നും, 
വിപ്രചിത്തി വൃഷ്ടിയില്‍നിന്നും, വൃഷ്ടി സനാരുവില്‍ നിന്നും, 
സനാരു സനാതനനില്‍നിന്നും സനാതനന്‍ സനഗനില്‍നിന്നും, 
സനഗന്‍ പരമേ ഷ്ടിയില്‍ നിന്നും പരമേഷ്ഠി ്രഹ്മ 
ത്തില്‍നിന്നും ജാതനായി. ബ്രഹ്മം സ്വയംഭൂവനാകുന്നു. (ബ്രഹ്മ 
ത്തിനു നമസ്കാരം. 


മൂന്നാം അദ്ധ്യായം 
ഒന്നാം ്രാഹ്മണം 


1. ഉപ- ഓം ജനകോ ഹ വൈദേഹോ ബഹുദക്ഷി 
ണേന യജേഞനേജേ. തത്രഹ കുരുപഞ്ചാലാനാം 
ബ്രഹ്മണാ അഭിസമേതാ ബഭൂവുഃ. തസ്യഹ ജന 
കസ്യ വൈദേഹസ്യ വിജ്ഞാസാബഭൂവ, കഃ 
സ്വിദേതേഷാം ബ്രാഹ്മണനാമ ആ ചാനതമ ഇതി. 
സ ഹ ഗവാം സഹ്രസമവരുരോധ. ദശദശ പാദാ 
ഏകൈകസ്യാഃ ശൃങ്ഗയോരാബദ്ധാ ബഭൂവുഃ. 


വിദേഹാധിപനായ ജനകന്‍ വളരെ ദക്ഷിണയുള്ള, അല്ലെ 
ങ്കില്‍ ബഹുദക്ഷിണമെന്നു പേരുള്ള യജ്ഞംകൊണ്ട്‌ യജിച്ചു. 
ആ യജ്ഞത്തില്‍ കുരുദേശത്തും പാഞ്ചാലദേശത്തുമുള്ള 
ബ്രാഹ്മണര്‍ വന്നുകൂടി. ആ ജനകന്‍ “ഇവരില്‍ ഏറ്റവും പഠി 
പ്പുള്ളവന്‍ ആരാണ്‌?” എന്ന്‌ ജിജ്ഞാസ ഉണ്ടായി അദ്ദേഹം 
ആയിരം പശുക്കളെ അവരോധിച്ചു; തൊഴുപ്പുരയില്‍ ശേഖരി 
പ്പിച്ചു. ഓരോ പശുവിന്റെയും രണ്ടു രണ്ടു കൊമ്പുകളിലുംകൂടി 
പതുപ്പത്തു കാല്‍ പലം (രണ്ടരപ്പലം) സ്വര്‍ണ്ണം കെട്ടപ്പെട്ടി 
രുന്നു. 


2. ഉപ- താന്‍ ഹോവാച- “ബ്രാഹ്മണാ ഭഗവന്തോ, 
യോ വോ ബ്രഹ്മിഷ്ഠഃ സ ഏതാ ഗാ ഉദജ താ” 
മിതി. തേഹ ബ്രാഹ്മണാ ന ദധൃഷ്ഠഃ. അഥഹ 
യാജ്ഞവല്‍ക്യഃ സ്വമേവ ബ്രഹ്മചാരിണമുവാചൈ 
താഃ സോമ്യോദജ സാമശ്രവാട്ട ഇതി. താഹോദാ 
ചകാര. തേ ഹ ബ്രാഹ്മണാശ്ചുക്രുധുഃ “കഥം നോ 
ബ്രഹ്മിഷ്ഠോ ബ്രവീത?” ഇതി. അഥഹ ജനകസ്യ 
വൈദേഹസ്യ ഹോതാ  ശ്വലോ ബഭൂവ, സ 
ഹൈനം പ പ്രച്ഛ- “ത്വം നു നോ യാജ്ഞവല്ക്യ 


P 


ര 


ബ്രഹ്മിഷ്ഠോ സിട” ഇതി. സ ഹോ വാചഃ: നമോ 

വയം ബ്രഹ്മിഷ്ഠായ കുര്‍മ്മോ ഗോകാമാ ഏവ 
റ? 

വയം സ്മഃ” ഇതി. തം ഹ തത ഏവ പ്രഷ്ടും ദധ്രേ 

ഹോതാ [ ശ്വലഃ 


ആ ബ്രാഹ്മണരോട്‌ ജനകന്‍ പറഞ്ഞു:- “ഭഗവാന്മാരായ 
ബ്രാഹ്മണരേ, നിങ്ങളില്‍ ഏറ്റവും ബ്രഹ്മാവായിരിക്കുന്നവന്‍ 
ആരോ അദ്ദേഹം ഈ ഗോക്കളെ തെളിച്ചു കൊള്ളട്ടെ-സ്വ ഗൃഹ 
ത്തിലേക്കു അടിച്ചുകൊണ്ടു പൊയ്ക്കൊള്ളട്ടെ” എന്ന്‌. ആ 
ബ്രാഹ്മണര്‍ അതിന്‌ ധൈര്യപ്പെട്ടില്ല. അനന്തരം യാജ്ഞവ 
ല്ക്യന്‍ സ്വന്തം ബ്രഹ്മചാരിയോടുതന്നെ പറഞ്ഞു. അല്ലയോ, 
സൌമ്യ, സാമവേദത്തെ ശ്രവിക്കുന്നവനേ, ഈ പശുക്കളെ 
തെളിച്ചുകൊണ്ടു പോവുക എന്ന്‌. ആ പശുക്കളെ ആ ബ്രഹ്മ 
ചാരി ആചാര്യ ഗൃഹത്തിലേക്കു തെളിച്ചുകൊണ്ടുപോയി. ആ 
ബ്രാഹ്മണര്‍ ക്രോധിച്ചു- എങ്ങനെ നമ്മുടെ കൂട്ടത്തില്‍ ബ്രഹ്മി 
ഷ്ഠന്‍ എന്ന്‌ ഒരുവന്‍ പറയും? അനന്തരം, വിദേഹാധിപനായ 
ജനകന്റെ ഹോതാവായി-ജത്വിക്കായി അശ്വലന്‍ എന്നൊരാള്‍ 
ഉണ്ടായിരുന്നു. അവന്‍ യാജ്ഞവല്‍ക്യനോടു ചോദിച്ചു:- 
അല്ലയോ യാജ്ഞവല്ക്യ നീയാണോ നമ്മുടെ കൂട്ടത്തില്‍ 
ബ്രഹ്മിഷ്ഠന്‍? യാജ്ഞവല്ക്യന്‍ പറഞ്ഞു:- നാം ബ്രഹ്മിഷ്ഠന 
നമസ്കാരം ചെയ്യുന്നു. നാം ഗോക്കളെ ആഗ്രഹിക്കുന്നവന്‍ 
മാത്രമാകുന്നു. ഉടന്‍ തന്നെ ഹോതാവായ അശ്വലന്‍ ആ 
യാജ്ഞാവല്ക്യനോടു ചോദിക്കാന്‍ നിശ്ചയിച്ചു. 


3. ഉപ- യാജ്ഞവല്‍ക്യേതിഹോവാച- “യദിദം 
സര്‍വ്വം മൃത്യുനാ 1 1 പ്തം; സര്‍വ്വം മൃത്യുനാ 
1 ഭിപന്നം; കേന യജമാനോമൃത്യോരാപ്തിമതിമു 
ച്യതേ?” ഇതി. ഹോത്രര്‍ത്വിജാ 7 ഗ്നിനാ വാചാ. 
വാഗ്വൈ യജ്ഞസ്യ ഹോതാ; തദ്യേയം വാക്സോ 
1 യമഗ്നിഃ; സ ഹോതാ; സമുക്തിഃ സാ ! തിമുക്തിഃ 


“അല്ലയോ യാജ്ഞവല്‍ക്യ” എന്നു സംബോധന ചെയ്തി 
ട്ട്‌, പറഞ്ഞു:- “ഈ കര്‍മ്മത്തിന്റെ സാധനമായ ജൂത്വിക്കു മുത 
ലായതെല്ലാം മൃത്യുവിനാല്‍ സ്വാഭാവികമായ ആ സംഗത്തോ 
ടുകൂടിയ കര്‍മ്മരൂപമായ മൃത്യുവിനാല്‍, ആപ്തമാകുന്നു, 
വ്യാപ്തമാകുന്നു. എല്ലാം മൃത്യുവിനാല്‍ വശീകരിക്കപ്പെട്ടിരി 
ക്കയും ചെയ്യുന്നു. ഏതു ദഷര്‍ശനരൂപമായ സാധനം കൊണ്ടാ 
ണ്‌, യജമാനന്‍ മൃത്യുവിന്റെ വ്യാപ്തിയെ അതിക്രമിച്ച്‌ മുക്ത 
നായിത്തീരുന്നത്‌?” “ഹോതാവായ ജത്വിക്കും അഗ്നിയുമായ 
വാക്കുകൊണ്ട്‌.” എന്നു യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. ഇതിന്റെ 
അര്‍ത്ഥം പറയുന്നു.- യജമാനന്റെ വാക്കുതന്നെയാണ്‌ ഹോതാ 
വ്‌. അതില്‍ ഈ വാക്ക്‌ ഏതോ അതാണ്‌ അതിന്റെ അധിദൈ 
വതമായ അഗ്നി. ആ അഗ്നി ഹോതാവാകുന്നു. ആ ഹോതാവ്‌, 
അഗ്നിരൂപത്തില്‍ ദര്‍ശിക്കപ്പെടുന്ന ആ ഹോതാവ്‌, മുക്തിയാ 
കുന്നു; യജമാനനു മുക്തിസാധനമാകുന്നു. ആ മുക്തി അതി 
മുക്തിയാകുന്നു; അതിമുക്തി സാധനമാകുന്നു. 


4. ഉപ- “യാജ്ഞവല്ക്യേ” തി ഹോവാച - “യദിദം 
സര്‍വ്വമഹോരാത്രാഭ്യാമാപ്ത, സര്‍വമഹോരാ(്രാ 
ഭ്യാമഭിപന്നം; കേനയജമാനോ ₹ ഹോരാ 
ശ്രയോരാപ്തിമതിമുച്യതേ?” ഇതി. “അധ്വയ്യു 
ണര്‍ത്വിജാ ചക്ഷുഷാ ₹ 1 ദിത്യേന; ചക്ഷുര്‍വൈ 


യജ്ഞ സ്യാധ്വര്യഃ; തദ്യദിതം ചക്ഷുഃ സോ K 
സാവാദിത്യഃ; സോ  ധ്വര്യഃ; സമുക്തിഃ; സാ! തി 
മുക്തിഃ. 


“യജ്ഞവല്‍ക്യ.” എന്നു സംബോധന ചെയ്തിട്ട്‌ അശ്വലന്‍ 
പറഞ്ഞു:- “ഈയുള്ളതെല്ലാം അഹോരാത്രങ്ങളാല്‍ വ്യാപ്ത 
മാകുന്നു. എല്ലാ അഹോരാത്രങ്ങളാല്‍ അഭിപന്നമായിരിക്കുന്നു 
(വശീകരിക്കപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നു.) ഏതു ദര്‍ശനംകൊണ്ടാ 
ണ്‌, യജമാനന്‍ അഹോരാത്രങ്ങളുടെ ആപ്തിയെ, വ്യാപ്തിയെ 
അതിക്രമിച്ച്‌ മുക്തനായിത്തീരുന്നത്‌? അധ്വര്യവെന്നു ജത്വി 


s> 


ക്കും, ചക്ഷുസ്സും ആയ ആദിത്യനെക്കൊണ്ട്‌” എന്ന്‌ യാജ്ഞ 

വല്‍ക്യന്‍ പറഞ്ഞുതുടങ്ങി. “യജമാനന്റെ ചക്ഷുസ്സുതന്നെയാ 
ണ്‌. അധ്വര്യു അതില്‍ ഈ ചക്ഷുസ്സ്‌ ഏതോ അതാണ്‌ ആ ആദി 

ത്യന്‍. ആ ആദിത്യന്‍ അധ്വര്യുവാകുന്നു. ആ അധ്വര്യു മുക്തി 

യാകുന്നു-മുക്തി സാധനമാകുന്നു. ആ മുക്തി അതിമുക്തിയാ 
കുന്നു. 


5. ഉപ- “യാജ്ഞവല്‍ക്യേതി” ഹോവാച- “യദിദം 
സര്‍വം പൂര്‍വ്വപക്ഷാ പരപക്ഷാഭ്യാമാപ്തം; 
സര്‍വം പൂര്‍വ്വപക്ഷാപരപക്ഷാഭ്യാമഭിപന്നം; 
കേനയജമാനഃ പൂര്‍വപക്ഷാപരപക്ഷയോരാപ്തിമ 
തിമുച്യതേ?” ഇതി ഉദ്ഗാത്രര്‍. ത്വിജാ വായുനാ 
പ്രാണേന. പ്രാണോ വൈ യജ്ഞസ്വോദ്ഗാതാ; 
തദ്യോ 1! യം പ്രാണഃ സ വായുഃ; സ ഉദ്ഗാതാ; 
സമുക്തിഃ; സാ  തിമുക്തിഃ. 


“യാജ്ഞവല്‍ക്യ” എന്നു സംബോധന ചെയ്ത്‌ അശ്വലന്‍ 
പറഞ്ഞു: “ഇവയെല്ലാം പൂര്‍വപക്ഷത്താലും അപര പക്ഷ 
ത്താലും വ്യാപ്തമാകുന്നു. എല്ലാം പൂര്‍വപക്ഷത്താലും അപ 
രപക്ഷത്താലും വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതു ദര്‍ശനംകൊ 
ണ്ടാണ്‌, യജമാനന്‍ പൂര്‍വ പൂര്‍വപക്ഷത്തിന്റേയും അപരപ 
ക്ഷത്തിന്റെയും വ്യാപ്തിയെ അതിക്രമിച്ചു മുക്തനായിത്തീരു 
ന്നത്‌?” “ഉദ്ഗാതാവെന്ന ജത്വിക്കും വായുവും ആയ പ്രാണനെ 
ക്കൊണ്ട്‌. യജ്ഞത്തിന്റെ (യജമാനന്റെ) പ്രാണന്‍ത ന്നെയാണ്‌ 
ഉദ്ഗാതാവ്‌. അതില്‍ ഈ പ്രാണന്‍ ഏതോ അതു വായുവാകു 
ന്നു. ആ വായു ഉദ്ഗാതാവാകുന്നു. ആ ഉദ്ഗാതാവ്‌ മുക്തിയാ 
കുന്നു (മുക്തിസാധനമാകുന്നു.) ആ മുക്തി അതിമുക്തി സാധ 
നമാകുന്നു.” 


6. ഉപ- യാജ്ഞവല്ക്യേതി ഹോവാച:- “യദിദ മന്ത 
രിക്ഷമനാരമ ബണമിവ; കേന! 1 ക്രമേണ യജ 
മാനഃ സ്വര്‍ഗ്ഗം ലോകമാ്രമതേ?” ഇതി. “ബ്രഹ്മ 
ണര്‍ത്വിജാമനസാചന്ദ്രേണ. മനോ വൈയജ്ഞസ്യ 
ബ്രഹ്മാ; തദ്യഭിദം മനഃ, സോ സൂാച്ച്ദ്രഃ; സബ 
ഹ്മ, സമുക്തിഃ സാ  തിമുക്തിഃ 


“യജ്ഞവലല്‍ക്യ” എന്നു സംബോധനചെയ്ത്‌ അശ്വലന്‍ 
പറഞ്ഞു: “ഈ അന്തരീക്ഷം ആലംബനമില്ലാത്തതുപോലെ ഇരി 
ക്കുന്നു എന്തൊരു അവഷ്ടംഭംകൊണ്ടാണ്‌, യജമാനന്‍ സ്വര്‍ഗ്ഗ 
ലോകത്തെ ആക്രമിക്കുന്നത്‌? പ്രാപിക്കുന്നത്‌? ബ്രഹ്മാവെന്ന 
ഭത്വിക്കും മനസ്സും ആയ ചന്ദ്രനെക്കൊണ്ട്‌ യജ്ഞത്തിന്റെ (യ 
ജമാനന്റെ) മനസ്സുതന്നെയാണ്‌ ബ്രഹ്മാവെന്ന ഴൂത്വിക്ക്‌, അതില്‍ 


P 


ഈ മനസ്സെന്നത്‌ ആ ചന്ദ്രനാകുന്നു. ആ ചന്ദ്രന്‍ ബ്രഹ്മാവെന്ന 
ജത്വിക്കാകുന്നു. ആ ബ്രഹ്മാവ്‌ മുക്തിസാധനമാകുന്നു. ആ 
മുക്തി അതിമുക്തിസാധനമാകുന്നു.” ഇങ്ങനെ അതിമോക്ഷ 
ങ്ങള്‍. 


7. ഉപ- അഥ സമ്പദഃ 
അനന്തരം സമ്പത്തുകള്‍ പറയപ്പെടുന്നു. 


8. ഉപ- യാജ്ഞവല്കേതി ഹോവാച- “കതിഭിരയ 
മദ്യര്‍ഗ്ഭിര്‍ഹോതാ 1 സ്മിന്‍ യജേഞ കരിഷ്യതി” 
തി. “തിസൃഭി” രിതി. “കതമാസ്താസ്തിസ്ര” ഇതി. 
“പുരോനുവാക്യാച യാജ്യാച ശസ്യൈവ തൃതീ 
യാ.” “കിം താഭിര്‍ജയതി” തി “യത്‌ കിം ചേദം 


പ്രാണഭ്” ദിതി. 


“യാജ്ഞവല്ക്യ്‌” എന്നു സംബോധന ചെയ്ത്‌ അശ്വലന്‍ 
പറഞ്ഞു: “ഇന്ന്‌, ഈ യജ്ഞത്തില്‍ ഹോതാവ്‌ എത്രതരം ജക്കു 
കളെക്കൊണ്ടാണ്‌ ശസ്ത്രത്തെ ശംസിക്കുന്നത്‌? മൂന്നുതരം 


EE 


ജക്കുകളെക്കണ്ട്‌” എന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. 
“ആ മൂന്ന്‌ ഏതെല്ലാം?” എന്നു അശ്വലന്‍ ചോദിച്ചു. “പുരോനു 
വാക്യയുംയാജ്യയും, ശസ്യയും തന്നെ.” എന്ന്‌ യാജ്ഞവ 
ല്ക്യന്‍ മറുപടി പറഞ്ഞു. “ആ ജക്കുകളെക്കൊണ്ട്‌ എന്തിനെ 
ജയിക്കുന്നു?” എന്ന്‌ അശ്വലന്‍ ചോദിച്ചു. പ്രാണനുള്ളത്‌ ഏതെ 
ല്ലാമോ അതിനെ എല്ലാം” എന്നു യാജ്ഞവല്‍ക്യന്‍ മറുപടി പറ 


ഞ്ഞു. 


9. ഉപ- യാജ്ഞവല്ക്യേതി ഹോവാച - കത്യയമദ്യാ 
ധ്വര്യരസ്മിന്‍ യജ്ഞ ആഹൂതീര്‍ഹോഷ്യതീതി. 
തിഗ്ര ഇതി. കതമാസ്താസ്തിസ്ര ഇതി-യാഹുതാ 
ഉജ്ജ്വലന്തി, യാ ഹൂതാ അതിനേദന്തേയാഹൂതാ 
അതിശേരതേ. കിം താഭിര്‍ജ്ജയതീതി. യാ ഹൂതാ 
ഉജ്ജ്വലന്തി, ദേവലോകമേവതാഭിര്‍ ജയതി; ദീപ്യത 
ഇവ ഹി ദേവലോകഃ യാ ഹൂതാ അതിതേദന്തേ 
പിതൃലോകമേവ താഭിര്‍ജയതി. അതീവ ഹി പിതൃ 
ലോകഃ യാ ഹൂതാ അധിശേരതേ മനുഷ്യലോക 
മേവ താഭിര്‍ജയതി. അധ ഇവ ഹിമനുഷ്യലോകഃ 


യജ്ഞവല്ക്യ എന്നു സംബോധന ചെയ്ത്‌ അശ്വലന്‍ 
പറഞ്ഞു:- ഇന്ന്‌ ഈ യജ്ഞത്തില്‍ ഈ അധ്വര്യു എത്ര ആഹു 
തികളെ ഹോമിക്കുന്നു? മൂന്ന്‌ എന്നു യാജ്ഞവല്‍ക്യന്‍ പറ 
ഞ്ഞു. ആ മൂന്ന്‌ ഏതെല്ലാം? എന്ന്‌ അശ്വലന്‍ ചോദിച്ചു. ഏവ 
യാണോ ഹൂതകളായിട്ടു ഉജ്ജ്വലിക്കുന്നത്‌ അവയും, ഏവ 
യാണോ ഹുതകളായിട്ട്‌ ഉജ്ജ്വലിക്കുന്നത്‌ അവയും, ഏവ 
യാണോ ഹുതകളായിട്ട്‌ ഏറ്റവും ശബ്ദിക്കുന്നത്‌ അവയും ഏവ 
യാണോ ഹോമിക്കപ്പെട്ടാല്‍ കീഴ്പോട്ടുപോയി ഭൂമിയില്‍ കിട 
ക്കുന്നത്‌ അവയും എന്ന്‌ ഉത്തരം പറഞ്ഞു. ആ ആഹൂതികളെ 
ക്കൊണ്ട്‌ എന്തിനെ ജിയക്കുന്നു? എന്നു ചോദ്യം. ഏവയാണോ 
ഹോമമിക്കപ്പെട്ടാല്‍ ഉജ്ജ്വലിക്കുന്നത്‌ അവയെക്കൊണ്ട്‌ ദേവലോ 
കത്തെ ജയിക്കുന്നു. ദേവലോകം പ്രകാശിക്കുന്നതുപോലെയു 
ളളതാണല്ലോ. ഏവയാണോ ഹോമിക്കപ്പെട്ടാല്‍ അധിക ശബ്ദി 
ക്കപ്പെടുന്നത്‌ അവയെക്കാണ്ട്‌ പിതൃലോകത്തെത്തന്നെ ജയി 
ക്കുന്നു. പിതൃലോകം ഏറ്റവും ശബ്ദിക്കുന്നതാണല്ലോ. ഏവ 


യാണോ ഹോമിക്കപ്പെട്ടാല്‍ ഭൂമിയില്‍ പോയിക്കിടക്കുന്നത്‌ 

അവയെക്കൊണ്ട്‌ മനുഷ്യലോകത്തെത്തന്നെ ജയിക്കുന്നു മനു 

ഷ്യലോകം താഴെ സ്ഥിതി ചെയ്യുന്ന പോലെയാണല്ലോ ഇരിക്കു 
ന്നത്‌. 

10. ഉപ- യാജ്ഞവല്ക്തി ഹോവാച- കതിഭി രയ 
മദ്യ ബ്രഹ്മായജ്ഞംദക്ഷിണതോ ദേവതാഭിര്‍ 
ഗോപായതീ തി. ഏകായേ തി. കതമാ സൈകേ 
തി. മന ഏവേ തി. അനന്തം വൈമനോ ! നന്താ 
വിശ്വേ ദേവാ, അനന്തമേവ സതേന ലോകം ജയ 
തി. 


യാജ്ഞവല്ക്യ എന്നു വിളിച്ച്‌ അശ്വലന്‍ പറഞ്ഞു:- 
ഇപ്പോള്‍ ഈ ബ്രഹ്മാവ്‌, - ബ്രഹ്മാവെന്ന ജത്വിക്ക്‌ വലത്തുവ 
ശത്ത്‌ ഇരുന്നുകൊണ്ട്‌ എത്രദേവതകളെക്കൊണ്ടാണ്‌ 
യജ്ഞത്തെ രക്ഷിക്കുന്നത്‌? ഒരു ദേവതയെക്കൊണ്ട്‌ എന്നുത്ത 
രം, ആ ഒരു ദേവത ഏര്‌? എന്നു ചോദ്യം. മനസ്സുതന്നെ എന്നു 
ത്തരം. മനസ്സു അനന്ത മെന്നു പ്രസിദ്ധമാണല്ലോ. വിശ്വ ദേവന്മാര്‍ 
അനന്തന്മാര്‍ എന്നു പസിദ്ധമാണ്‌. അതുകൊണ്ട്‌, മനസ്സിനെ 
വിശ്വദേവന്മാരായിക്കാണുന്നതുകൊണ്ട്‌ അവന്‍ (ഉപാസകന്‍) 
അനന്തമായ ലോകത്തെത്തന്നെ ജയിക്കുന്നു. 


1. ഉപ- യാജ്ഞവല്ക്യേതി ഹോവാച:- കത്യ യമ 
ദ്യോഗ്ദാതാ ₹ സ്മിന്‍ യജേഞ സ്തോശത്രിയാഃ 
സ്തോഷ്യതീ തി. തി്ര ഇതി കതമാസ്താ 
സ്തിസ്ര ഇതി. പുരോ 1! നുവാക്യാ ച യാജ്യാ ച 
ശസ്യൈവ തൃതീയാ. കതമാസ്താ യാ അധ്യാത്മ 
മിതി. പ്രാണ ഏവ പുരോനു വാക്യാ; അപാനോ 
യാജ്യാ; വ്യാനഃ ശസ്യാ. കിം താഭിര്‍ജയതീ തി. 
പൃഥിവീലോകമേവ പുരോനുവാക്യായാ ജയതി; 
അന്തരീക്ഷലോകം യാജ്യയാ, ദ്യുൂലോകം ശസ്യ 
യാ. തതോ ഹ ഹോതാ ! ശ്വല ഉപരരാമ 


യാജ്ഞവല്‍ക്യ എന്നു വിളിച്ച്‌ അശ്വലന്‍ പറഞ്ഞു:- 
ഇപ്പോള്‍ ഈ യജ്ഞത്തില്‍ ഈ ഉദ്ഗാതാവു എത്ര സ്തോത്രി 
യകളെ സ്തുതിക്കുന്നു? മൂന്ന്‌ എന്നുത്തരം. ആ മൂന്ന്‌ 
ഏതെല്ലാം? എന്നു പിന്നെയും ചോദ്യം. പുരോനുവാക്യയും 
യാജ്യയും; മൂന്നാമത്തേത്‌ ശസ്യതന്നെ എന്നുത്തരം. അദ്ധ്യാ 
ത്മമായി അവ ഏതെല്ലാം? എന്നു ചോദ്യം. പുരോനുവാക്യ 
പ്രാണന്‍തന്നെ. യാജ്യ അപാനനാകുന്നു. ശസ്യ വ്യാനനാണ്‌ 
എന്നുത്തരം. അവയെക്കൊണ്ട്‌ എന്തിനെ ജയിക്കുന്നു? എന്നു 
ചോദ്യം. പുരോനുവാക്യകൊണ്ടു പൃഥിവീലോകത്തെ ജയിക്കു 
ന്നു. യാജ്യകൊണ്ടു അന്തരീക്ഷലോകത്തെ ജയിക്കുന്നു. ശസ്യ 
കൊണ്ട്‌ ദ്യുലോകത്തെ ജയിക്കുന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം 
നല്‍കി. അനന്തരം ഹോതാവായ അശ്വലന്‍ ഉപരമിച്ചു- അടങ്ങി. 


രണ്ടാം ര്രാഹ്മണം 


12. ഉപ- അഥ ഹൈനം ജാരത്കാരവ ആര്‍ത്തഭാഗഃ 
വ്രപച്ഛ; യാജ്ഞവല്‍ക്േതി ഹോവാച 
കതിഗ്രഹാഃ? കുത്യതിഗ്രഹാഃ? ഇതി. അഷ്ട 


2 


ഗ്രഹാഃ അഷ്ടാവതിഗ്രഹാഃ ഇതി. യേ തേ ഷൂ 
ഗ്രഹാ അഷ്ടാവതിഗ്രഹാഃ കാതമേ തേ? ഇതി. 


അനന്തരം, അശ്വലന്‍ വിരമിച്ചതിന്റെ ശേഷം, ഇവനോട്‌, 
യാജ്ഞവല്‍ക്യനോട്‌ ജരല്‍ക്കാരുവിന്റെ ഗോത്രത്തില്‍ ജനിച്ച 
ആര്‍ത്തഭാഗന്‍, ഭൃതഭാഗന്റെ പുത്രന്‍ ചോദിച്ചുപോല്‍. യാജ്ഞ 
വല്കൃ എന്നു സംബോധന ചെയ്ത്‌ അയാള്‍ പറഞ്ഞു: ഗ്രഹ 
ങ്ങള്‍ എത്ര? അതിഗ്രഹങ്ങള്‍ എത്ര? എന്ന്‌. ഗ്രഹങ്ങള്‍ എട്ട്‌ 
അതിഗ്രഹങ്ങള്‍ എട്ട്‌ എന്നു ഉത്തരം. ആ എട്ടു ഗ്രഹങ്ങളും 
എട്ട്‌ അതിഗ്രഹങ്ങളും ഏതെല്ലാം? എന്ന്‌ ആര്‍ത്തഭാഗവന്‍ 
വീണ്ടും ചോദിച്ചു. 


13. ഉപ- പ്രാണോ വൈ ഗ്രഹഃ, സോ! പാനേ നാതി 
ഗ്രഹേണ ഗൃഹീതഃ; അപാനേന ഹി ഗന്ധാന്‍ ജി 
ഘഘതി. 


പ്രാണന്‍ ഗ്രഹമാകുന്നു. ആ പ്രാണനാകുന്ന ഗ്രഹം അപാ 
നന്‍ ആകുന്ന അതിഗ്രഹത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപാ 
നനെ കണ്ടാണല്ലേോ ഗന്ധങ്ങളെ ലോകം (ഘണിക്കുന്നത്‌. 


14. ഉപ- വാഗ ഗ്രഹഃ; സ നാമ്നാ f തി ഗ്രാഹേണ 
ഗൃഹീതഃ; വാചാ ഹി നാമാന്യുഭിവദതി. ജിഹ്വാ 
വൈ ഗ്രഹഃ; സ രസേന  തിഗ്രാഹേണ ഗൃഹീതഃ; 
ജിഹ്വയാ ഹി രസാന്‍ വിജാനാതി ചക്ഷുര്‍വൈ 
ഗ്രഹഃ; സ രൂപേണാതി ഗ്രാഹേണ ഗൃഹീതഃ; 
ചക്ഷുഷാ ഹി രൂപാണി പശ്യതി ശ്രോത്രം വൈ 
ര്ഗഹഃ; സ ശബ്ദോനാതി ഗ്രാഹേണ ഗൃഹീതഃ; 
ശ്രോത്രേണ ഹി ശബ്ദാഞ്‌ ശ്യ ണോതി. മനോ 
വൈ ഗ്രഹഃ; സ കാമേനാതി ഗ്രാഹേണ ഗൃഹീതഃ; 
മനസാഹി കാമാന്‍ കാമയതേ. ഹസ്ത വൈ 
ഗ്രഹഃ; സ കര്‍മ്മണാ  തിഗ്രാഹേണ ഗൃഹീതഃ; 
ഹസ്താഭ്യാം ഹി കര്‍മ്മ കരോതി. ത്വഗ്വൈ ഗ്രഹഃ; 
സ സ്പര്‍ശേനാതിഗ്രാഹേണ ഗൃഹീതട; ത്വ ചാ ഹി 
സ്പര്‍ശാന്‍ വേദയതേ. ഇത്യേതേ 1 ഷൂ ഗ്രഹാഃ; 
ആവതി ഗ്രഹാഃ. 


വാക്ക്‌ ഗ്രഹമാകുന്നു. ആ ഗ്രഹം നാമമാകുന്ന അതിഗ്രഹ 
ത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വാക്കുകൊണ്ടാണല്ലോ നാമ 
ങ്ങളെ പറയുന്നത്‌. 


ജിഹ്വ ഗ്രഹമാകുന്നു. ആ ഗ്രഹം രസമാകുന്ന അതിഗ്രഹ 
ത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ജിഹ്വകൊണ്ടാണല്ലോ രസ 
ങ്ങളെ പറയുന്നത്‌. 


ചക്ഷുസ്സ്‌ ഗ്രഹമാകുന്നു. ആ ഗ്രഹം രൂപമാകുന്ന അതിഗ്ര 
ഹത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ചക്ഷുസ്സുകൊണ്ടാണല്ലോ 
രൂപങ്ങളെ പറയുന്നത്‌. 


ശ്രോത്രം ഗ്രഹമാകുന്നു. ആ ഗ്രഹം ശബ്ദമാകുന്ന അതി 
ഗ്രഹത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ശ്രോത്രംകൊണ്ടാണല്ലോ 
ശബ്ദങ്ങളെ പറയുന്നത്‌. 


മനസ്സു (ഗഹമാകുന്നു. ആ ഗ്രഹം കാമമാകുന്ന അതിഗ്രഹ 
ത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സുകൊണ്ടാണല്ലോ കാമ 
ങ്ങളെ പറയുന്നത്‌. 


ഹസ്തങ്ങള്‍ ഗ്രഹമാകുന്നു. ആ ഗ്രഹം കര്‍മ്മമാകുന്ന eg 
ഗ്രഹത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹസ്തംകൊണ്ടാണല്ലോ 
കര്‍മ്മത്തെ ചെയ്യുന്നത്‌. 


ത്വക്ക്‌ ഗ്രഹമാകുന്നു. ആ ഗ്രഹം സ്പര്‍ശമാകുന്ന അതിഗ്ര 
ഹത്താല്‍ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ത്വക്കുകൊണ്ടാണല്ലോ 
സ്പര്‍ശങ്ങളെ മനസ്സിലാക്കുന്നത്‌. ഇവയാണ്‌ എട്ട്‌ ഗ്രഹങ്ങലും 
എട്ടു അതിഗ്രഹങ്ങളും. 


15. ഉപ- യാജ്ഞവല്കതി ഹോവാച- യദിദം 
സര്‍വം മൃത്യോരന്നം; കാസ്വത്‌ സാ ദേവതാ 
യസ്യാ മൃത്യുരന്നം? ഇതി. അഗ്നിര്‍വൈമൃത്യുഃ; 
സോ [ പാമന്നം; അപപുനര്‍മ്മൃത്യും ജയതി 


യാജ്ഞവല്ക്യ എന്നു വിളിച്ചു ആര്‍ത്തഭാഗവന്‍ 
ചോദിച്ചു;- ഈ വ്യാക്യതമായ ജഗത്ത്‌ മുഴുവന്‍ മൃത്യുവിനു 
അന്നമാകുന്നു. ഏതു ദേവതയ്ക്കാണോ മൃത്യു അന്നമായിരി 
ക്കുന്നത്‌, ആ ദേവത ഏതായിരിക്കും? അഗ്നി മൃത്യുവാണല്ലോ. 
ആ അഗ്നി അപ്പുകള്‍ക്ക്‌ അന്നമായിരിക്കുന്നു. മൃത്യുവിനെയാ 
കട്ടെ പുരുഷപ്രയത്നത്താല്‍ ജയിക്കാം. 


16. ഉപ-യാജ്ഞവല്ക്യേതി ഹോവാച- യത്രായം പുരു 
ഷോഗ്രിയത ഉദസ്മാത്‌ പ്രാണാഃ (കാമന്ത്യാ 
ഹോദന? ഇതി. നേ തി ഹോവാചയാജ്ഞവല്‍ക്യഃ. 
അത്രൈവസമവനീയന്തേ, സ ഉ ച്ഛ്യയത്വാധ്മായ 
ത്യാധ്മാതോ മൃതഃ ശേതേ. 


യാജ്ഞവല്ക്യ എന്നു വിളിച്ചു ആര്‍ത്തഭാഗവന്‍ 
ചോദിച്ചു;- എപ്പോഴാണോ ഈ ബ്രഹ്മവിത്തായ പുരുഷന്‍ മരി 
ക്കുന്നത്‌ അപ്പോള്‍ ഇവനില്‍നിന്നു പ്രാണങ്ങള്‍ ഉല്‍ക്രമിക്കു 
ന്നുണ്ടോ? അതോ ഇല്ലയോ? ഇല്ല എന്നു യാജ്ഞവല്കൃന്‍ പറ 
ഞ്ഞു. ഇവിടെത്തന്നെ ഒന്നായി ചേരുന്നു. പരമാത്മാവിനോടു 
ചേര്‍ന്നു ലയിക്കുന്നു. അവന്‍ വീര്‍ക്കുന്നു. കാറ്റുകൊണ്ടു നിറ 
യുന്നു. കാറ്റ്‌ കയറിനിറഞ്ഞു നിശ്ഷേഷ്ടനായിക്കിടക്കുന്നു. 


17. ഉപ- യാജ്ഞവല്‍ക്യേതിഹോവാച- യത്രായം പുരു 
ഷോഗ്രിയതേ- കിമേതം ന ജഹാതീതിനാമേതി. 
അനന്തം വൈ നാമാനന്താവിശ്വേദേവാഃ അനന്ത 
മേവ സതേന ലോകം ജയതി 


യാജ്ഞവല്‍ക്യ എന്നു വിളിച്ച്‌ ആര്‍ത്തഭാഗവന്‍ ചോദിച്ചു:- 
“ഈ പുരുഷന്‍ മരിക്കുമ്പോള്‍ ഇവനെ വിട്ടുപിരിയാതിരിക്കു 
ന്നത്‌ എന്താണ്‌?” “നാമം” എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. 
നാമം ആനന്തമാകുന്നു. വിശ്വേദേവന്മാര്‍ അനന്തന്മാരാകുന്നു. 
അതുകൊണ്ട്‌ വിശ്വേദേവന്മാരെ താനായി കാണുന്നതുകൊണ്ട്‌ 
അവന്‍ അനന്തമായ ലോകത്തെതന്നെ ജയിക്കുന്നു. 


18. ഉപ- യാജ്ഞവല്‍ക്യേതി ഹോവാച- യ്രതാസ്യ 
പുരുഷ സ്യമൃത സ്യാഗ്നിവാഗ പ്േതി, വാതം 
പ്രാണ, ശ്ചക്ഷുരാദിത്യം, മനശ്ചന്ദ്രം, ദിശഃ ശ്രോത്രം, 
പൃഥിവീം ശരീര, മാകാശമാത്മാ ഷധീര്‍ലോമാനി, 
വനസ്പതീന്‍ കോശഃ, അപ്സുലോഹിതം ച 
രേതശ്ച നിധീയതേ; ക്വായം തദാ പുരുഷോഭവതി? 
ഇതി. ആഹര സോമ്യ, ഹസ്തമാര്‍ത്തഭാഗാ, 1 f 


1 


yy 


വാമേവൈതസ്യ വേദിഷ്യാവോ, ന നാവേതത്‌ 
സജന ഇതി. ത ഹോത്ക്രമ്യ മന്ത്രയാം ച ക്രാതേ. 
തൌ ഹയദൂചതുഃ കര്‍മ്മ ഹൈവതദൂചതുഃ; അഥ 
യത്രപശശംസതുഃ കര്‍മ്മ ഹൈവ തത്‌ പ്രശ 
ശംസതുഃ പുണ്യോ വൈ പുണ്യേന കര്‍മ്മണാ 
ഭവതി, പാപഃ പാപേനേതി. തതോഹ ജാരത്കാരവ 
ആര്‍ത്തഭാഗ ഉപരരാമ. 


യാജ്ഞവല്‍ക്യ എന്ന വിളിച്ച്‌ ആര്‍ത്തഭാഗവന്‍ ചോദിച്ചു:- 
എപ്പോഴാണോ മൃതനായ ഈ പുരുഷന്റെ വാക്ക്‌ അഗ്നിയെ 
അപിഗമിക്കുന്നത്‌, അഗ്നിയില്‍ ലയിക്കുന്നത്‌, പ്രാണന്‍ വാത 
ത്തെയും ചക്ഷുസ്സ്‌ ആദിത്യനെയും മനസ്സു ചന്ദ്രനെയും 
ശ്രോത്രം ദിക്കുകളെയും ശരീരം പൃഥിവിയെയും ആത്മാവ്‌ 
ആകാശത്തെയും രോമങ്ങള്‍ ഓഷധികളെയും കേശങ്ങള്‍ 
വൃക്ഷങ്ങളെയും അപഗമിക്കുന്നത്‌, രക്തവും ശുക്ലവും അപ്പു 
കളില്‍ നിക്ഷേപിക്കപ്പെടുന്നത്‌, അപ്പോള്‍ ഈ പുരുഷന്‍ എവി 
ടെയാകുന്നു? എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എന്ന്‌. 
സൌമ്യനായ ആര്‍ത്തഭാഗ, കൈതരിക! നാം രണ്ടുപേരും 
മാത്രം ഇതിനെ സംബന്ധിച്ച്‌ നിരൂപണം ചെയ്യാം. നമുക്ക്‌ ഇത്‌ 
ജനങ്ങള്‍ ഉള്ളിടത്തുവച്ച്‌ പാടില്ല. എന്ന യാജ്ഞവല്‍ക്യന്‍ പറ 
ഞ്ഞു. അവര്‍ ഉല്‍ക്രമിച്ചിട്ട്‌, ആളുള്ള സ്ഥലത്തു നിന്ന്‌ പോയിട്ട്‌ 
മന്ത്രിച്ചു. അവര്‍ എന്തുപറഞ്ഞുവോ അതിനെ കേള്‍ക്കു! കര്‍മ്മ 
ത്തെത്തന്നെയാണ്‌ അവര്‍ അവിടെ പറഞ്ഞത്‌. അനന്തരം 
ഏതിനെ പ്രശംസിച്ചുവോ അതു കേള്‍ക്കുക! കര്‍മ്മത്തെത്ത 
ന്നെയാണ്‌ അവര്‍ അവിടെ പ്രശംസിച്ചത്‌. പുണ്യമായ കര്‍മ്മം 
കൊണ്ട്‌ പുണ്യനായിത്തീരുന്നു. പാപമായ കര്‍മ്മംകൊണ്ടു 
പാപനായിത്തീരുന്നു. അനന്തരം ജരത്കാരുഗോത്രജനായ 
ആര്‍ത്തഭാഗന്‍ ഉപരമിച്ചു-വിരമിച്ചു. 


മൂന്നാം ബ്രാഹ്മണം 


19. ഉപ- അവ ഹൈനം ഭൂജ്യുര്‍ലാഹ്യായനിഃ പ്രപച്ഛ- 
യാജ്ഞവല്ക്യേ തി ഹോ വാച- മദ്രേഷു ചരകാഃ 
പര്യരവജാമ. തേ പതഞ്ചലസ്യ കാപ്യസ്യ 
ഗൃഹാനൈമ. തസ്യ 1 f സീദ്‌ ദുഹിതാ ഗന്ധര്‍വ 
ഗൃഹീതാ. തമ പൃച്ഛാമ കോ ! സീ തി. സോ f 
(്രവീത്‌ സുധന്പാ 1 ങ്ഗിരസ ഇതി. തം യദാ 
ലോകാനാമന്താന പൃച്ഛാമാലഫൈനമ പൃച്ഛാമ 
ക്വപാരിക്ഷിതാ അഭവന്നിതി. ക്വപാരിക്ഷിതാ അഭ 
വന്‍? സ ത്വാ പൃച്ഛാമി യാജ്ഞവല്ക്യ, ക്വ പാരി 
ക്ഷിതാ അഭവന്നിതി 


അനന്തരം ലഹ്യന്റെ അപത്യമായ ലാഹ്യന്റെ അപത്യമായ 
ഭൂജ്യു എന്ന ആള്‍ യാജ്ഞവലല്‍ക്യനോട്‌ ചോദിച്ചു. യാജ്ഞ 
വല്കൃ എന്നു സംബോധന ചെയ്തിട്ട്‌ അയൾ പറഞ്ഞു:- മദ്ര 
ദേശങ്ങളില്‍ ചരകന്മാരായിട്ട്‌ (ഭൂത്വിക്കുകള്‍ ആയിട്ട്‌) ഞങ്ങള്‍ 
സഞ്ചരിച്ചിരുന്നു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഞങ്ങള്‍ 


കപിഗോത്രജാതനായ പതഞ്ചലന്റെ ഗൃഹത്തില്‍ പോയിരുന്നു. 


അവന്റെ പുത്രി ഒരു ഗന്ധര്‍വനാല്‍ ഗ്രഹിക്കപ്പെട്ടിരുന്നു. ആ 
ഗന്ധര്‍വനോട്‌ നീ ആരാണ്‌? എന്ന്‌ ഞങ്ങള്‍ ചോദിച്ചു. അവന്‍, 


ഗോത്രത്തില്‍ ആങ്ഗിരസനായ സുധന്പാവു എന്ന്‌ പറഞ്ഞു: 
അവനോട്‌ ലോകങ്ങളുടെ അതിരുകളെ ചോദിച്ചപ്പോള്‍ കൂട്ട 
ത്തില്‍ പാരിക്ഷിതന്മാര്‍ എവിടെയായിരുന്നു? എന്ന്‌ ഞങ്ങള്‍ 
ചോദിച്ചു. പാരിക്ഷിതന്മാര്‍ എവിടെയായിരുന്നു എന്ന്‌ അവന്‍ 
ഞങ്ങള്‍ക്കു പറഞ്ഞുതന്നു. അല്ലയോ യാജ്ഞവല്ക്യ ആ 
ഞാന്‍ നിന്നോടു ചോദിക്കുന്നു, പാരിക്ഷിതന്മാര്‍ എവിടെയാ 
യിരുന്നു? 


20. ഉപ- സഹോവാചാ- ഉവാച വൈ സോ [ ഗച്ഛന്‍ 
വൈ തേ തദ്‌ യാത്രാശ്വമേധായാജി നോഗച്ഛന്തീതി 
ദ്വാത്രിംശതം വൈ ദേവരഥാഹ്യാന്യയം ലോകഃ 
തം സമന്തം പൃഥിവീ ദ്വിസ്താവത്‌ പര്യേതി. താം 
സമന്തം പൃഥിവീം ദ്വിസ്താവത്‌ സമുദ്ര പര്യേതി. 
നഭ്യാവതീ ക്ഷുരസ്യ ധാരാ യാവദ്വാ മക്ഷികായാഃ 
പ്രതം താവാനന്തരേണ 1! കാശഃ താനിദ്രഃ 
സുപര്‍ണ്ണോ ഭൂത്വാ വായവേ പ്രായച്ഛത്‌ താന്‍ 
വായുരാത്മനി ധിത്വാ തത്രാഗമയദ്‌ യ്രതാശ്വമേധ 
യാജിനോ 1 ഭവന്നി ത്യേവമിവ വൈ സ വായു 
മേവ പ്രശശംസ. തസ്മാദ്വായുരേവ വൃഷ്ടിര്‍വയുഃ 
സമഷ്ടി. അപപുനര്‍മ്മൃത്യും ജയതി യ ഏവം 
വേദതതോഹ ഭൂജ്യൂര്‍ലാഹ്യായനിരുപരരാമ. 


യജ്ഞവലല്‍്ക്യന്‍ പറഞ്ഞു:- ആ ഗന്ധര്‍വ്വന്‍ പറഞ്ഞത്‌, 
അവര്‍- പാരിക്ഷിതന്മാര്‍, എവിടെയാണോ, അശ്വമേധംകൊണ്ടു 
യജിക്കുന്നവര്‍ പോകുന്നത്‌ അവിടെ പോയി. എന്നാണ്‌. അശ്വ 
മേധംകൊണ്ടു യജിക്കു ന്നവര്‍ എവിടെയാണു പോകുന്ന തെന്നു 
പറയാം. ഈ ലോകം മുപ്പത്തിരണ്ട്‌ ദേവരഥാഹ്്യങ്ങള്‍ ആണ്‌. 
ആ ലോകത്തിനു ചുറ്റും അതിന്റെ രണ്ടുമടങ്ങു പരിമാണത്തില്‍ 
പൃഥിവി കിടക്കുന്നു. ആ പൃഥിവിക്കു ചുറ്റും ആ പൃഥിവിയുടെ 
പരിമാണത്തിന്റെ രണ്ടിരട്ടി വലിപ്പത്തില്‍ സമുദ്രം കിടക്കുന്നു. 
പിന്നെ, കത്തിയുടെ വായ്ത്തല എത്ര പരിമാണമുള്ളതാണോ, 
അല്ലെങ്കില്‍ ഈച്ചയുടെ ചിറക്‌ ഏതു പരിമാണമുള്ളതാണോ 
അത്രയും, അല്ലെങ്കില്‍ അതേ പരിമാണമുള്ളതാണ്‌ മധ്യത്തി 
ലുള്ള ആകാശം. ആ അശ്വമേധയാജികളെ, ഇന്ദ്രന്‍, പരമേശ്വ 
രന്‍, അശ്വമേധത്തില്‍ ചയിക്കപ്പെട്ട അഗ്നി പക്ഷിയായി 
ത്തീര്‍ന്നിട്ട്‌ വായുവിന്റെ പക്കല്‍ ഏല്പിച്ചു. വായു അവരെ 
തന്റെ രൂപത്തിലാക്കിയിട്ട്‌ മുന്‍പു പോയ അശ്വമേധയാജികള്‍ 
എവിടെയാണോ ഇരുന്നിട്ടുള്ളത്‌, അവിടെ എത്തിച്ചു. ഇങ്ങനെ 
ആ ഗന്ധര്‍വന്‍ വായുവിനെ പ്രശംസിച്ചു. അതിനാല്‍ വായു 
തന്നെയാണ്‌ പല പ്രകാരത്തില്‍ വ്യാപിച്ചിരിക്കുന്നത്‌; വായു 
വാണ്‌ കേവലമായ സൂത്രാത്മാവായി സ്ഥിതി ചെയ്യുന്നത്‌. 
ആരാണോ ഇങ്ങനെ അറിയുന്നത്‌ അവന്‍ വീണ്ടുമുള്ള മര 
ണത്തെ അപജയിക്കുന്നു. അനന്തരം ലാഹ്യന്റെ അപത്യമായ 
ഭൂജ്യു അടങ്ങി. 


നാലാം ബ്രാഹ്മണം 


21. ഉപ- അഥ ഹൈനമുഷസ്തശ്ചാക്രായണഃ പ്രപച്ഛു 
യാജ്ഞവലല്‍്ക്യേതി ഹോവാച:- യത്സാക്ഷാദപ 
രോക്ഷാദ്‌ ബ്രഹ്മ യ ആത്മാസര്‍വാന്തരസ്തം മേ 


- 


൭ 


വ്യാചക്ധ ഇതി. ഏഷ ത ആത്മാ സര്‍വാന്തരഃ, 
കതമോ യാജ്ഞവല്ക്ക്യ, സര്‍വ്വന്തരഃ? യഃ 
പ്രാണേന പ്രാണിതി സ ത ആത്മാ സര്‍വാന്തരോ, 
യോ പാനേനാപാനീതി സ ത ആത്മാ സർവാ 
ന്തരോ, യോ വ്യാനേന വ്യാനീതി സ ത ആത്മാ 
സര്‍വാന്തരോ, യ ഉദാനേനോദാനിതി സ ത ആത്മാ 
സര്‍വാന്തരഃ; ഏഷ ത ആത്മാ സര്‍വാന്തരഃ. 


അനന്തരം ച്രകന്റെ അപത്യമായ ഉഷസ്തന്‍ യാജ്ഞവ 
ല്ക്യനോടു ചോദിച്ചു: യാജ്ഞവല്ക്യ എന്നു വിളഇച്ച്‌ അവന്‍ 
പറഞ്ഞു: ഏതാണോ സാക്ഷാത്തായും, മറ്റൊന്നിനാല്‍ ശഭ്രഷ്ടാ 
വില്‍നിന്നും മറയ്ക്കപ്പെടാത്തതായും, ഗയണമല്ലാത്തതായും 
ഉള്ള ബ്രഹ്മം, ഏതാണോ എല്ലാത്തിനുമുള്ള ആത്മാവ്‌, അതിനെ 
എനിക്കു സ്പഷ്ടമായി പറഞ്ഞുതരിക. നിന്റെ കാര്യകാരണസം 
ഘത്തിന്റെ ഈ ആത്മാവാണ്‌ സര്‍വ്വത്തിനും ഉള്ളിലുള്ളത്‌ 
എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. യാജ്ഞവല്ക്യാ ഏതാണ്‌ 
എല്ലാത്തിനും ഉള്ളിലുള്ളത്‌. ഉഷസ്തന്‍ പിന്നെയും ചോദിച്ചു: 
ഏതാണോ പ്രാണനെക്കൊണ്ട്‌ പ്രാണചേഷ്ടയെ ചെയ്യുന്നത്‌, 
ആ ആത്മാവാണ്‌ സര്‍വ്വാന്തരമായിട്ടുള്ളത്‌. ഏതാണോ അപാ 
നനെക്കൊണ്ട്‌ അപാനിക്കുന്നത്‌ ആ ആത്മാവാണ്‌ സര്‍വ്വാന്തര 
മായിട്ടുള്ളത്‌. ഏതാണോ വ്യാനനെക്കൊണ്ടു വ്യാനിക്കുന്നത്‌ 
ആ ആത്മാവാണ്‌ സര്‍വ്വാന്തരമായിട്ടുള്ളത്‌. ഏതാണോ ഉദാന 
നെക്കൊണ്ട്‌ ഉദാനിക്കുന്നത്‌ ആ ആത്മാവാണ്‌ സര്‍വ്വാന്തരമാ 
യിട്ടുള്ളത്‌. അങ്ങനെയുള്ള നിന്റെ ആത്മാവാണ്‌, കാര്യകാര 
ണസങ്ഘാതത്തിന്റെ ആത്മാവാണ്‌ സര്‍വാന്തരമായിട്ടുള്ളത്‌. 


22. ഉപ- സഹോവാചോഷസ്തശ്ചാക്രായണോ യഥാ 
വി്രൂയാ ദസന ഗരൌരസാവശ്വ ഇത്യേവ 
മേര്‍വൈതദ്‌ വ്യപദിഷ്ടം ഭവതി. യദേവ സാ ക്ഷാദ 
പരോക്ഷാദ്‌ ബ്രഹ്മ യ ആത്മാ സര്‍വാന്തരസ്തം 
മേ വ്യാചക്ഷധ് ഇതി. ഏഷ ത ആത്മാ സര്‍വാന്തരഃ 

യാജ്ഞവല്ക്കൃ, സര്‍വാന്തരഃ? 
നദൃഷ്ടേര്‍ദ്രഷ്ടാരം പശ്യേഃ; ന ശ്രുതേഃ ശ്രോതാരം 
ശൃണുയാഃ; ന മതേര്‍മ്മന്താരം മന്വീഥാഃ; ന വിജ്ഞാ 
തേര്‍ വിജ്ഞാതാരം വിജാനീയാഃ ഏഷ ത ആത്മാ 
സര്‍വാന്തരഃ; അതോ f ന്യദാര്‍ത്തം തതോ 
ഹോഷസ്തശ്ചാക്രായണ ഉപരരാമ. 


കതമോ 


ച്രകന്റെ പുത്രനായ ഉഷസ്തന്‍ പറഞ്ഞു:- എപ്രകാര 
മാണോ അതാണ്‌ കാള അതാണ്‌ കുതിര എന്ന്‌ മാറ്റിപ്പറയുന്ന 
ത്‌, അങ്ങിനെതന്നെയാണ്‌ ഈ ബ്രഹ്മം വ്യപദേശിക്കപ്പെട്ടത്‌. 
ഏതാണോ സാക്ഷാത്തായും അപരോക്ഷമായുമുളള ബ്രഹ്മം, 
ഏതാണോ സര്‍വ്വാന്തരമായ ആത്മാവ്‌ അതിനെ എനിക്കു 
വ്യാഖ്യാനിച്ചുതരിക. ഈ നിന്റെ ആത്മാവാണ്‌ സര്‍വ്വാന്തരമാ 
യിട്ടുള്ളത്‌ എന്നു യാജ്ഞ വല്കൃയന്‍ പറഞ്ഞു. അല്ലയോ യാജ്ഞ 
വല്ക്യ ഏതാണ്‌ സര്‍വ്വാന്തരമായിട്ടുള്ളത്‌? എന്നു ഉഷസ്തന്‍ 
വീണ്ടും ചോദിച്ചു:- ദൃഷ്ടിയുടെ, ലാകികിയായ ദൃഷ്ടിയുടെ 
ദ്രഷ്ടാവിനെ നീ കാണുകയില്ല. ശ്രുതിയുടെ, ശ്രവണത്തിന്റെ 
ശ്രോതാവിനെ, നീ ശ്രവിക്കയില്ല. മതിയുടെ മന്താവിനെ നീ 
മനനം ചെയ്യുകയില്ല. വിജ്ഞാതിയുടെ വിജ്ഞാനത്തിന്റെ 
വിജ്ഞാതാവിനെ നീ അറിയുകയില്ല. ഈ നിന്റെ ആത്മാവാണ്‌ 


സര്‍വ്വാന്തരമായിട്ടുള്ളത്‌. ഇതൊഴിച്ചു മറ്റുള്ളത്‌ ര 
ന്നു, വിനാശിയാകുന്നു എന്ന്‌ യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. അന 
ന്തരം ചാക്രായണനായ ഉഷസ്തന്‍ ഉപരമിച്ചു, അടങ്ങി. 


അഞ്ചാം ്രാഹ്മണം 


23. ഉപ- അഥ ഹൈനം കഹോലഃ കാഷീതകേയഃ 
പ്രപച്ഛ; യാജ്ഞവല്ക്യേതി ഹോവാച. യദേവ 
സാക്ഷാദപരോക്ഷാദ്‌ ബ്രഹ്മയ ആത്മാ സര്‍വ്വാന്ത 
രസ്തം മേ വ്യാചക്ഷ്വേ തി. ഏഷ ത ആത്മാ 
സര്‍വാന്തരഃ കതമോ യാജ്ഞവല്ക്യ, സർവാ 
ന്തരേ? യോ! ശനായാപിപാസേ, ശോകം, മോഹം, 
ജരാം മൃത്യുമത്യേതി. ഏതം വൈ തമാത്മാനം 
വിദിത്വാ ്രഹ്മണാഃ പുത്രൈഷണായാശ്ച വിത്തൈ 
ഷണായാശ്ച ലോകൈഷണായാശ്ച വ്യുത്ഥായാഥ 
ഭിക്ഷാചര്യം ചരന്തി. യ ഹ്യേവ പുത്രൈഷണാ സാ 
വിത്തൈഷണാ, യാ വിത്തൈഷണാ സാ ലോകൈ 
ഷണാ; ഉഭേ ഹ്യേതേ ഏഷണേ ഏവ ഭവതഃ. 
തസ്മാദ്‌ ബ്രാഹ്മണഃ പാ ണ്ഡിത്യം നിര്‍വിദ്യ 
ബാല്യേന തിഷ്ഠാസേത്‌; ബാല്യം ച പാണ്ഡിത്യം 
ച നിര്‍വ്വിദ്യാഥമുനി; അമനനം ച മനനം ച നിര്‍വി 
ദ്യാഥ ബ്രാഹ്മണഃ സ്രബാഹ്മണഃ കേന സ്യാത്‌ 
യേനസ്യാത്തേനേദൃശ ഏവ അതോ  ന്യഭാര്‍ത്തം 
തതോ, ഹ കഹോലഃ കാൌാഷീത കേയ ഉപരരാമ. 


അനന്തരം യാജ്ഞവല്ക്യനോട്‌ കുഷിതകന്റെ പുത്രനായ 
കഹോലന്‍ എന്ന ബ്രാഹാമണന്‍ ചോദിച്ചു. യാജ്ഞവല്ക്യ, 
എന്നു വിളിച്ചു അയാള്‍ പറഞ്ഞു:- ഏതുതന്നെയാണോ ദ്രഷ്ടാ 
വില്‍ നിന്ന്‌ അവ്യവഹിതമായും മുഖ്യമായുമുള്ള ബ്രഹ്മം, 
ഏതാണോ സര്‍വത്തിനും ഉള്ളിലുള്ള ആത്മാവ്‌, ആ ആത്മാ 
വിനെ എനിക്കു വ്യാഖ്യാനിച്ചുതരിക. ഈ നിന്റെ ആത്മാവാണ്‌ 
സര്‍വ്വാന്തരമായിട്ടുള്ളത്‌? എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. 
അല്ലയോ യാജ്ഞവല്ക്യാ, ഏതാണ്‌ സര്‍വ്വാന്തരമായിട്ടുള്ളത്‌ 
എന്നു പിന്നെയും കഹോലന്‍ ചോദിച്ചു. ഏതാത്മാവാണോ 
അശനാശയേയും, പിപാസയേയും, ശോകത്തേയും, കാമത്തേ 
യും, മോഹത്തേയും, ശ്മത്തേയും, ജരയേയും കാര്യകരണ 
സങ്ഘാതത്തിന്റെ വിപരിണാമത്തേയും മൃത്യുവിനേയും 
കാര്യകാരണ സങ്ഘാതത്തിന്റെ വിച്ഛേദത്തേയും അതിക്രമി 
ക്കുന്നത്‌, അവനാണ്‌ സര്‍വ്വാന്തരനായ ആത്മാവ്‌. അങ്ങനെ 
യുള്ള ഈ ആത്മാവിനെ അറിഞ്ഞിട്ട്‌ ബ്രാഹ്മണര്‍ പുത്രൈഷ 
ണയില്‍നിന്നും വിത്തൈഷണയിൽനിന്നും ലോകൈഷണ 
യില്‍ നിന്നും വ്യുത്ഥാനം ചെയ്തിട്ട്‌-പിന്‍തിരിഞ്ഞിട്ട്‌-ഭിക്ഷാ 
ചര്യത്തെ ചരിക്കണം. പുത്രൈഷണ ഏതാണോ അതുതന്നെ 
യാണ്‌ വിത്തൈഷണ; വിത്തൈഷണ ഏതോ അതാണ്‌ 
ലോകൈഷണ. സാധ്യമെന്നും സാധനമെന്നു പറയുന്ന ഇവ 
രണ്ടും ഏഷണകള്‍ തന്നെ ആകുന്നു. അതിനാല്‍ ബ്രാഹ്മണന്‍ 
പാണ്ഡിത്യത്തെ -ബ്രഹ്മവിജ്ഞാനത്തെ, നിശ്ശേഷം അറിഞ്ഞിട്ട്‌, 
സമ്പാദിച്ചിട്ട്‌, ബലഭാവത്തോടുകൂടി സ്ഥിതിചെയ്യാന്‍ ഇച്ഛിക്ക 
ണം. ബലഭാവത്തേയും പാണ്ഡിത്യത്തെയും നിശ്ശേഷം സമ്പാ 
ദിച്ചിട്ട്‌ മുനിയായിതീരുന്നു. അമൌനത്തേയും മനനത്തേയും 


ലി 


yy 


നിശ്ശേഷം സമ്പാദിച്ചിട്ട്‌ ബ്രാഹ്മണനായിത്തീരുന്നു. അവന്‍ 
എന്തു സമാചാരത്തോടുകൂടി ബ്രാഹ്മണായിത്തീരും? എന്നു 
ചോദ്യം. ഏതു സമാചാരത്തോടുകൂടിയിരിക്കുന്നുവോ ആ 
സമാചാരത്തോടുകൂടി ത്രാഹ്മണനായിത്തീരും. ഈ ബ്രാഹ്മ 
ണ്യാവസ്ഥാനത്തില്‍നിന്ന്‌, അന്യമായിട്ടുളളത്‌ ആര്‍ത്തമാകു 
ന്നു-വിനാശിയാകുന്നു. അനന്തരം കുഷിതകന്റെ പുത്രനായ 
കഹോലന്‍ വിരമിച്ചു. 


ആറാം ബ്രാഹ്മണം 


24. ഉപ-അഥ ഹൈനം ഗാര്‍ഗീ വചേക്നവീ പ്രപച്ഛു. 
യാജ്ഞവല്കേതി ഹോവാച.-യദിദം സര്‍വമ 
പ്സ്വോതം ച പ്രോതം ച; കസ്മിന്‍ നു ഖല്വാപ 
ഓതാശ്ച പ്രോതാശ്ചേ തി. വായ ഗാര്‍ഗ്ഗീതി. 
കസ്മിന്‍ നുഖലു വായുരോതശ്ച പ്രോതശ്ചേതി. 
അന്തരിക്ഷലോകേഷു ഗാര്‍ഗീ തി. കാസ്മിന്‍ നു 
ഖല്യന്തരിക്ഷലോകാ ഓതാശ്ച പ്രോതാശ്ഷേ തി. 
ഗന്ധര്‍വലോകേഷു ഗാര്‍ഗീ തി. കസ്മിന്‍ നു ഖലു 
ഗന്ധര്‍വലോകാ ഓതാശ്ച പ്രോ താശ്ചേ തി. 
ആദിത്യ ലോകേഷു ഗാര്‍ഗീ തി. കസ്മിന്‍ നു 
ഖല്യാദിത്യലോകാ ഓതാശ്ച പ്രോതാശ്ചേ തി. ചന്ദ്ര 
ലോകേഷു ഗാര്‍ഗീ തി. കസ്മിന്‍ നു ഖലു ചന്ദ്ര 
ലോകാ ഓതാശ്ച പ്രോതാശ്ചേതി. നക്ഷ്രത 
ലോകേഷു ഗാര്‍ഗീ തി. കസ്മിന്‍നു ഖലു നക്ഷത്ര 
ലോകാ ഓതാശ്ച പ്രോതാശ്ചേതി. ദേവലോകേഷു 
ഗാര്‍ഗീ തി. കസ്മിന്‍ നു ഖലു ദേവലോകാ 
ഓതാശ്ച പ്രോതാശ്ചേ തി. ഇന്ദ്രലോകേഷു ഗാര്‍ഗീ 
തി. കസ്മിന്‍ നു ഖല്വിന്ദ്രലോകാ ഓതാശ്ച 
പ്രോതാശ്ചേ തി. പ്രജാപതി ലോകേഷു ഗാര്‍ഗീ തി. 
കസ്മിന്‍നു ഖലു പ്രജാപതി ലോകാ ഓതാശ്ച 
പ്രോതാശ്ചേതി. ്രഹ്മലോകേഷു ഗാര്‍ഗീ തി. 
കസ്മിന്‍നു ഖലു ്രഹ്മലോകാ ഓതാശ്ച 
പ്രോതാശ്ചേ തി. 


അനന്തരം ഈ യാജ്ഞവല്‍ക്യനോട്‌ വചക്നുവിന്റെ 
പുത്രിയായി ഗാര്‍ഗി ചോദിച്ചു; യാജ്ഞവല്‍ക്യ എന്നു സംബോ 
ധന ചെയ്ത്‌ അവള്‍ പറഞ്ഞു:- ഇക്കാണുന്ന പാര്‍ത്ഥിവമായു 
ള്ളതെല്ലാം അപ്പുകളില്‍ ഓതമായും പ്രോതമായും (അതായതു 
നെടുകയും കുറുകെയും പിണഞ്ഞ്‌) ഇരിക്കുന്നു. അപ്പുകള്‍ 
ഏതൊന്നിലാണ്‌ ഓതങ്ങളായും പ്രോതങ്ങളായും ഇരിക്കുന്നത്‌? 
എന്ന്‌ ചോദിച്ചു. അല്ലയോ ഗാര്‍ഗി, വായുവിലാകുന്നു” എന്ന്‌ 
യാജ്ഞവല്‍ക്യന്‍ ഉത്തരം പറഞ്ഞു. “വായു ഏതൊന്നിലാണ്‌ 
ഓതമായും പ്രോതമായും ഇരിക്കുന്നത്‌?” എന്നു ചോദിച്ചു. “ 
അല്ലയോ ഗാര്‍ഗി, അന്തരീക്ഷലോകങ്ങളിലാകുന്നു എന്ന 
ഉത്തരം നല്‍കി. അന്തരീക്ഷ ലോകങ്ങള്‍ ഏതൊന്നിലാണ്‌ ഓത 
ങ്ങളും പ്രോതങ്ങളുമായിരിക്കുന്നത്‌? എന്നു ചോദ്യം. അല്ലയോ 
ഗാര്‍ഗി ഗന്ധര്‍വ്വലോകങ്ങളിലാകുന്നു എന്നുത്തരം. ഗന്ധര്‍വ്വ 
ലോകങ്ങള്‍ ഏതൊന്നിലാണ്‌ ഓതങ്ങളും പ്രോതങ്ങളുമായിരി 


ക്കുന്നത്‌ എന്നു ചോദ്യം. അല്ലയോ ഗാര്‍ഗി, ആദിത്യലോകങ്ങ 
ളിലാകുന്നു എന്നുത്തരം. ആദിത്യലോകങ്ങള്‍ ഏതിലാണ്‌ ഓത 


ങ്ങളും പ്രോതങ്ങളുമായിരിക്കുന്നത്‌? എന്നു ചോദ്യം. അല്ലയോ 
ഗാര്‍ഗി ചന്ദ്രലോകങ്ങളിലാകുന്നു എന്നുത്തരം. ചന്ദ്രലോക 
ങ്ങള്‍ എന്തിലാണ്‌ ഓതങ്ങളായും പ്രോതങ്ങളായുമിരിയ്ക്കു 
ന്നത്‌? എന്നു ചോദ്യം അല്ലയോ ഗാര്‍ഗി, നക്ഷത്രലോകങ്ങളി 
ലാകുന്നു എന്നുത്തരം. നക്ഷത്രലോകങ്ങള്‍ ഏതൊന്നിലാണ്‌, 
ഓതങ്ങളും പ്രോതങ്ങളുമായിരിക്കുന്നത്‌ എന്നു ചോദ്യം. 
അല്ലയോ ഗാര്‍ഗി, ദേവലോകങ്ങളില്‍ എന്നുത്തരം ദേവലോ 
കങ്ങള്‍ ഏതൊന്നിലാണ്‌ ഓതങ്ങളും പ്രോതങ്ങളുമായിരിക്കു 
ന്നത്‌? എന്നു ചോദ്യം അല്ലയോ ഗാര്‍ഗി, ഇന്ദ്രലോകങ്ങളില്‍ 
എന്നുത്തരം. ഇന്ദ്രലോകങ്ങള്‍ എന്തിലാണ്‌ ഓതങ്ങളും പ്രോത 
ങ്ങളുമായിരിക്കുന്നത്‌? എന്നു ചോദ്യം അല്ലയോ ഗാര്‍ഗി, പ്രജാ 
പതി ലോകങ്ങളില്‍ എന്നുത്തരം. പ്രജാപതിലോകങ്ങള്‍ എന്തി 
ലാണ്‌ ഓതങ്ങളും പ്രോതങ്ങളുമായിരിക്കുന്നത്‌? എന്നു ചോദ്യം. 
അല്ലയോ ഗാര്‍ഗി, ബ്രഹ്മലോകങ്ങളില്‍ എന്ന്‌ ഉത്തരം. ബ്രഹ്മ 
ലോകങ്ങള്‍ എന്തിലാണ്‌ ഓതങ്ങളും പ്രോതങ്ങളുമായിരിക്കു 
ന്നത്‌? എന്നു ചോദ്യം. യാജ്ഞവല്ക്യന്‍ പറഞ്ഞു:- അല്ലയോ 
ഗാര്‍ഗി, അതിപ്രശ്‌നം ചെയ്യാതിരിക്കുക. നിന്റെ മൂര്‍ദ്ധാവ്‌ വിപ 
തിയ്ക്കാതിരിയ്ക്കട്ടെ. അതി പ്രശ്നത്തിന്‌ വിഷയമല്ലാത്ത ദേവ 
തയെക്കുറിച്ചാണ്‌ നീ അതിപ്രശ്നം ചെയ്യുന്നത്‌. അല്ലയോ 
ഗാര്‍ഗി ചെയ്യാതിരിക്കുക. അനന്തരം വചക്നുവിന്റെ പുത്രി 
യായ ഗാര്‍ഗി അടങ്ങി. 


ഏഴാം ്രാഹ്മണം 


25. ഉപ- അഥ ഹൈനമുദ്ദാലക ആരുണിഃ പ്രപച്ഛ; 
യാജ്ഞവല്‍ക്യേതി ഹോവാച- മദ്രേഷ്വവസാമപത 
ഞ്ചലസ്യ കാപ്യസ്യ ഗൃഹേഷു യജ്ഞ മധീയാനാഃ; 
തസ്യാ 1 1 സീദ്‌ ഭാര്യാ ഗന്ധര്‍വഗൃഹിത; തമപ്യ 
ചാമ കോ f സീതി; സോ! ബ്രവീത്‌ കബന്ധ 
ആഥര്‍വണ ഇതി. സോ! ബ്രവീത്‌ പതഞ്ചലം 
കാപ്യം യാജ്ഞികാംശ്ച- വേത്ഥ നു ത്വം കാപ്യ, 
തത്‌ സൂത്രം, യേനായം ച ലോകഃ പരശ്ച ലോകഃ 
സർവാണി ച ഭൂതാനി സന്ദ്യബ്ധാനി ഭവന്തീ തി. 
സോ f ബ്രവീത്‌ പതഞ്ചലഃ കാപ്യോനാഹം തദ്‌ 
ഭഗവന്‍, വേദേ തി. സോ ! ബ്രവീത്‌. പതഞ്ചലം 
കാപ്യംയാജ്ഞികാംശ്ച വേത്ഥനുത്വം കാപ്യാ തമ 
ന്തര്യാമിണം, യ ഇമം ച ലോകം പരം ചലോകം 
സർവാണി ച ഭൂതാനിയോ ! ന്തരോ യമയതീ തി. 
സോ f ബ്രവീത്‌ പതഞ്ചലഃ കാപ്യോ നാഹം തം 
ഭഗവന്‍, വേദേ തി. സോ! ബ്രവീത്‌ പതഞ്ചലം 
കാപ്യം യാജ്ഞികാംശ്ച- യോ വൈ തത്‌ കാപ്യാ 
സൂത്രം വിദ്യാത്‌ തം ചാന്തര്യ, മിണമിതി, സ ബ്രഹ്മ 
വിത്‌, സ ലോകവിത്‌, സ ദേവിത്‌, സ വേദവിത്‌, 
സഭൂത്വിത്‌, സ ആത്മവിത്‌, സ സര്‍വവിദ്‌ ഇതി. 
തേഭ്യാ ₹ ്രവീദ്‌; തദഹം വേദ; തച്ചേത്ത്വം 
യാജ്ഞ വല്‍ക്യ, സൂത്രമവിദ്വാംസ്തം ചാന്തര്യാ 
മിണം രബഹ്മഗവീിന്ദദജസേ, മൂര്‍ദ്ധംതേ വി 
പതിഷ്ൃയതീ തി. വേദവാ അഹം ഗൌതമ, തത്‌ 
സൂത്രം തം ചാന്തര്യാമിണ മിതി യോവാ ഇദം 


I 


I 


Py 


ബ്രൂയാദ്‌ വേദ വേദേതി; യഥാ വേത്ഥ തഥാബ്രൂഹീ 
തി. 


ഗാര്‍ഗി അടങ്ങിയതിന്റെ ശേഷം യാജ്ഞ വല്ക്യനോട്‌ അരു 
ണന്റെ പുത്രനായ ഉദ്ദാലകന്‍ ചോദിച്ചു. യാജ്ഞവല്ക്യ എന്ന്‌ 
സംബോധന ചെയ്ത്‌ അയാള്‍ പറഞ്ഞു: മദ്രദേശത്ത്‌, കപിഗോ 
ത്രജാതനായ പതഞ്ചലന്റെ ഗൃഹത്തില്‍, യജ്ഞശാസ്ത്രത്തെ 
അദ്ധ്യയനം ചെയ്തുകൊണ്ട്‌ നാം പാര്‍ത്തിരുന്നു. അവന്റെ 
ഭാര്യ ഒരു ഗന്ധര്‍വ്വനാല്‍ ഗ്രഹിക്കപ്പെട്ടവള്‍ ആയിത്തീര്‍ന്നു. ആ 
ഗന്ധര്‍വ്വനോട്‌ അങ്ങ്‌ ആരാണ്‌? എന്ന്‌ ഞങ്ങള്‍ ചോദിച്ചു. ആ 
ഗന്ധര്‍വ്വന്‍ അഥര്‍വ്വാവിന്റെ പുത്രനായ കബന്ധനാകുന്നു എന്ന്‌ 
പറഞ്ഞു. ആ ഗന്ധര്‍വ്വന്‍ കാപ്യനായ പതഞ്ചലനോടും യജ്ഞം 
അദ്ധ്യയനം ചെയ്യുന്നവരോടു ചോദിച്ചു- അല്ലയോ കാപ്യ, 
ഏതിനാലാണോ ഈ ലോകവും ഈ ജന്മവും പരലോകവും 
വരുന്ന ജന്മവും, എല്ലാ ഭൂതങ്ങലും സന്ദ്യബ്ധങ്ങളായിരിക്കു 
ന്നത്‌, കെട്ടപ്പെട്ടിരിക്കുന്നത്‌, ആ സൂത്രത്തെ നീ അറിയുന്നുവോ? 
ആ കാപ്യനായ പതഞ്ചലന്‍, ഭഗവാനേ, ആ സൂത്രത്തെ ഞാന്‍ 
അറിയുന്നില്ല എന്നു പറഞ്ഞു. ആ ഗന്ധര്‍വ്വന്‍ കാപ്യനായ പത 
ഞ്ചലനോടും യാജ്ഞികന്മാരോടും ചോദിച്ചു:- അല്ലയോ കാപ്യ, 
ആരാണോ ഈ ലോകത്തേയും, പരലോകത്തേയും, എല്ലാ ഭൂത 
ങ്ങളേയും ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ യമിക്കുന്നത്‌ (നിയന്ത്രിക്കു 
ന്നത്‌) ആ അന്തര്യാമിയെ നീ അറിയുന്നുവോ? ആ കാപ്യനായ 
പതഞ്ചലന്‍, ഭഗവാനേ, ആ അന്തര്യാമിയെ ഞാന്‍ അറിയുന്നില്ല 
എന്നു പറഞ്ഞു. ആ ഗന്ധര്‍വ്വന്‍ കാപ്യനായ പതഞ്ചലനോടും 
യാജ്ഞികന്മാരോടും പറഞ്ഞു: അല്ലയോ കാപ്യ, ആരാണോ 
ആ സൂത്രത്തേയും ആ അന്തര്യാമിയേയും ഇപ്രകാരം അറി 
യുന്നത്‌, അവന്‍ ബ്രഹ്മത്തെ അറിയുന്നവനാകുന്നു. അവന്‍ 
ലോകങ്ങളെ അറിയുന്നവനാകുന്നു. അവന്‍ ദേവന്മാരെ അറി 
യുന്നവനാകുന്നു. അവന്‍ വേദങ്ങളെ അറിയുന്നവനാകുന്നു. 
അവന്‍ ഭൂതങ്ങളെ അറിയുന്ന വനാകുന്നു. അവന്‍ ആത്മാവിനെ 
അറിയുന്നവനാകുന്നു. ആ ഞങ്ങള്‍ക്ക്‌ അവന്‍ സൂത്രാന്തര്യാ 
മികളെ സംബന്ധിച്ച വിജ്ഞാനത്തെ പറഞ്ഞുതരികയും 
ചെയ്തു. ആ വിജ്ഞാന്തതെ ഞാന്‍ അറിയുന്നു. അല്ലയോ 
യാജ്ഞവല്ക്യ, ആ സൂത്രത്തേയും ആ അന്തര്‍യാമിയേയും 
അറയാതെയാണ്‌, നീ ബ്രഹ്മജ്ഞന്മാരുടെ സ്വത്തായ ഗോക്കളെ 
തെളിച്ചുകൊണ്ടുപോകുന്ന തെങ്കില്‍ നിന്റെ തല തെറിച്ചുപോകും 
എന്ന്‌. അല്ലയോ ഗൌതമ, ആ സൂത്രത്തേയും ആ അന്തര്യാമി 
യേയും എനിക്ക്‌ അറിയാമല്ലോ എന്ന്‌ യാജ്ഞവല്കൃയന്‍ പറ 
ഞ്ഞു. ഇത്‌ എനിക്ക്‌ അറിയാം അറിയാമെന്ന്‌ ഏതൊരുവനും 
പറയാം. നീ അറിയുന്നതു പോലെ പറയുക എന്ന്‌ ഉദ്ദാലകന്‍ 
പറഞ്ഞു. 


26. ഉപ-സ ഹോവാച- വായുര്‍വ്വൈ ഗൌതമ, ത 
ത്സൂത്രം; വായുനാ വൈ ഗൌതമ, സൂത്രേണായം 
ച ലോകഃ പരശ്ച ലോകഃ സർവാണി ച ഭൂതാനി 
സന്ദ്യബ്ധാനി ഭവന്തി; തസ്മാദ്വൈ ഗൌതമ പുരുഷം 
പ്രേതമാഹൂര്‍ വ്യരസംസിഷതാസ്യാങ്‌ഗാനീതി. 
വായുനാ ഹി ഗൌതമ, സൂത്രേണ സന്ദൃബ്ധാനി 
ഭവന്തീ തി. ഏവമേ വൈതദ്‌ യാജ്ഞവല്ക്യാന്ത 
ര്യാമിണം ബ്രൂഹി തി. 


ആ യാജ്ഞവല്‍കൃന്‍ പറഞ്ഞു: അല്ലയോ ഗൌതമ, 
സൂത്രം വായുവാകുന്നു. ഗൌതമ, വായുവാകുന്ന സൂത്രത്താ 
ലത്രേ ഈ ലോകവും പരലോകവും എല്ലാ ഭൂതങ്ങളും കെട്ട 
പ്പെട്ടിരിക്കുന്നത്‌. അതുകൊണ്ടാണ്‌, മരിച്ച പുരുഷന്മാരെക്കുറിച്ച്‌ 
ഇവന്റെ അവയവങ്ങള്‍ അയഞ്ഞുപോയി എന്ന്‌ പറയാറുള്ള 
ത്‌. ഗൌതമ, അതിനാല്‍ വായുവാകുന്ന സൂത്രത്താല്‍ ആണ്‌ 
കെട്ടപ്പെട്ടിരിക്കുന്നത്‌. അല്ലയോ യാജ്ഞവല്‍ക്യ, ഇത്‌ ഇങ്ങനെ 
തന്നെ അന്തര്യാമിയെക്കുറിച്ചു പറയുക. എന്നു ഗൌതമന്‍ പറ 
ഞ്ഞു. 


27. ഉപ- യഃ പൃഥിവ്യാം തിഷ്ഠന്‍ പൃഥിവ്യാ അന്തരോ, 
യം പൃഥിവീ ന വേദ, യസ്യ പൃഥിവീ ശരീരം, യഃ 
പൃഥിവീമന്തരോ യ മയ ത്യേഷത ആത്മ f f 
ന്തര്യാ മ്യമൃതഃ. 


ആരാണോ പൃഥിവിയില്‍ സ്ഥിതിചെയ്തുകൊണ്ട്‌ പൃഥി 
വിയില്‍നിന്ന്‌ ഉള്ളിലുള്ളവനായിരിക്കുന്നത്‌, ആരെയാണോ 
പൃഥിവീദേവത അറിയാത്തത്‌, ആര്‍ക്കാണോ ശരീരം പൃഥിവി 
യായിരിക്കുന്നത്‌, ആരാണോ ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ പൃഥി 
വീദേവതയെ നിയമിക്കുന്നത്‌, ഇവനാണ്‌ നിന്റെ ആത്മാവു, 
അമൃതനും, യാതൊരു സംസാരധര്‍മ്മവുമില്ലാത്തവനുമായ 
അന്തര്യാമി. ഇവനെപ്പറ്റിയാണ്‌ നീ ചോദിച്ചത്‌. 


28. ഉപ യോ f പ്സു തിഷ്ഠന്നദ്ഭ്യോ ! ന്തരോ, 
യമാപോന വിദു, ര്യ സ്യാ 1 പഃ ശരീരം, 
യോപോ ! ന്തരോയമയത്യേഷ ത ആത്മാ ! ന്തര്യാ 
മൃമൃതഃ 


ആര്‍ അപ്പുകളില്‍ സ്ഥിതിചെയ്തുകൊണ്ട്‌ അപ്പുക 
ളില്‍നിന്ന്‌ ഉള്ളിലുള്ളവനായിരിക്കുന്നുവോ, ആരെ അപ്പുക 
ളുടെ ദേവത അറിയുന്നില്ലയോ, ആര്‍ക്ക്‌ അപ്പുകള്‍ ശരീരമാ 
കുന്നുവോ, ആര്‍ ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ അപ്പുകളുടെ ദേവ 
തയെ സ്വ വ്യാപാരത്തില്‍ നിയമിക്കുന്നുവോ ഇവനാണ്‌ നിന്റെ 
ആത്മാവും യാതൊരു സംസാരധര്‍മ്മവുമില്ലാത്തവനുമായ 
അന്തര്യാമി. 


29. യോ ! ഗ്ന തിഷ്ഠന്നഗ്നേരന്തരോ, യമഗ്നിര്‍ന്ന 
വേദ, യസ്യാഗ്നിഃ ശരീരം, യോ  ഗ്നിമന്തരോയമ 
യ, ത്യേഷ ത ആത്മാ [ ന്തര്യാമ്യമൃതഃ. 


ആര്‍ അഗ്നിയില്‍ സ്ഥിതി ചെയ്തുകൊണ്ട്‌ അഗ്നിയില്‍നിന്ന്‌ 
ഉള്ളിലായിരിക്കുന്നുവോ, ആരെ അഗ്നി ദേവത അറിയുന്നി 
ല്ലയോ ആര്‍ക്ക്‌ അഗ്നി ശരീരമായിരിക്കുന്നുവോ, ആര്‍ ഉള്ളില്‍ 
ഇരുന്നുകൊണ്ട്‌ അഗ്നി ദേവതയെ സ്വ വ്യാപാരത്തില്‍ നിയമി 
ക്കുന്നുവോ, അവനാണ്‌, നിന്റെ ആത്മാവു അമൃതവും, 
യാതൊരു സംസാരധര്‍മ്മവുമില്ലാത്തവനുമായ അന്തര്യാമി. 


30. ഉപ- യോ  ന്തരീക്ഷേ തിഷ്ഠന്നന്തരിക്ഷാദന്തരോ. 
യമന്തരിക്ഷം ന വേദ, യസ്യാന്തരിക്ഷം ശരീരം, 
യോ [ ന്തരിക്ഷമന്തരോമയ, ത്യേഷ ത ആത്മാ f 
ന്തര്യാമ്യ മൃതഃ. 


ആര്‍ അന്തരീക്ഷത്തില്‍ സ്ഥിതിചെയ്തുകൊണ്ട്‌ അന്തരീ 
ക്ഷത്തില്‍നിന്നു ഉള്ളിലായിരിക്കുന്നുവോ, ആരെ അന്തരീക്ഷ 


P 


ദേവത അറിയുന്നില്ലയോ, ആര്‍ക്ക്‌ അന്തരീക്ഷം ശരീരമായിരി 
ക്കുന്നുവോ, ആര്‍ ഉള്ളിരുന്നുകൊണ്ട്‌ അന്തരീക്ഷദേവതയെ സ്വ 
വ്യാപാരത്തില്‍ നിയമിക്കുന്നുവോ, ഇവനാണ്‌, നിന്റെ 
ആത്മാവും അമൃതവുമായ അന്തര്യാമി. 


31. ഉപ- യോ വായൂ തിഷ്ഠന്‍ വായോരന്തരോ, യം 
വായുര്‍ന്നവേദ, യസ്യ വായുഃ ശരീരം. യോ വായു 
മന്തരോ യമയ, ത്യേഷ ത ആത്മാ ! ന്തര്യാമൃമൃതഃ. 


ആര്‍ വായുവില്‍ സ്ഥിതിചെയ്യുന്ന വനും വായുവിനേക്കാള്‍ 
ഉള്ളിലുള്ള വനുമായിരിക്കുന്നുവോ, ആരെ വായുദേവത അറി 
യുന്നില്ലയോ ആര്‍ക്ക്‌ വായു ശരീരമായിരിക്കുന്നുവോ, ആര്‍ 
ഉള്ളിലിരുന്നുകൊണ്ട്‌ വായുദേവതെയ നിയമിക്കുന്നുവോ, ഇവ 
നാണ്‌ നിന്റെ ആത്മാവും അമൃതനുമായ അന്തര്യാമി. 


32. ഉപ- യോ ദിവി തിഷ്ഠന്‍ ദിവോ ? ന്തരോ, യം 
ദൃനര്‍ന്ന വേദ, യസ്യ ദ്യഃ ശരീരം, യോ ദിവമ 
ന്തരോ യമയ, ത്യേഷ ത ആത്മാ ! ന്തര്യാമ്യമൃതഃ. 


ആര്‍ ദ്യോവില്‍ ഇരിക്കുന്നവനും ദ്യോവിനേക്കാള്‍ ഉള്ളി 
ലുള്ളവനുമായിരിക്കുന്നുവോ, ആരെ ദ്യോവ്‌,-ദ്യുദേവത അറി 
യുന്നില്ലയോ, ആര്‍ക്ക്‌ ദ്യോവു ശരീരമായിരിക്കുന്നുവോ, ആര്‍ 
ഉള്ളിലിരുന്നുകൊണ്ട്‌ ദ്യോവിനെ-ദ്യുദേവതയെ നിയമിക്കു 
ന്നുവോ ഇവനാണ്‌ നിന്റെ ആത്മാവു അമൃതനുമായ അന്തര്യമി. 


33. ഉപ- യ ആദിത്യേ തിഷ്ഠന്നാദിത്യാദന്തരോ, യമാ 
ദിത്യോ ന വേദ യസ്യാ ₹  ദിത്യഃ ശരീരം യ ആ 
ദിത്യമന്തരോ യമയ, ത്യേഷ ത ആത്മാ ! ന്തര്യാമ്യ 
മൃതഃ 


ആര്‍ ആദിത്യനില്‍ സ്ഥിതിചെയ്യുന്നവനും ആദിത്യനേക്കാള്‍ 
ഉള്ളിലുള്ള വനുമായിരിക്കുന്നുവോ ആരെ ആദിത്യദേവത അറി 
യുന്നില്ലയോ, ആര്‍ക്ക്‌ ആദിത്യന്‍ ശരീരമായിരിക്കുന്നുവോ, 
ആര്‍ ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ ആദിത്യദേവതയെ നിയമിക്കു 
ന്നുവോ, ഇവനാണ്‌ നിന്റെ ആത്മാവു അമൃതനുമായ അന്ത 
ര്യാമി. 


34. ഉപ- യോ ഭിക്ഷു തിഷ്ടന്‍ ദിഗ്ഭ്യോ! ന്തരോ യം 
ദിശോ ന വിദു, ര്യസ്യ ദിശഃ ശരീരം, യോ ദിശോ 
f ന്തരോ യമയ, ത്യേഷ ത ആത്മാ! ന്തര്യാമ്യ 
മൃതഃ. 


ആരാണോ ദിക്കുകളില്‍ സ്ഥിതിചെയ്യുന്നവനും ദിക്കുക 
ളില്‍നിന്ന്‌ ഉള്ളിലുള്ളവനുമായിരിക്കുന്നത്‌, ആരെയാണോ 
ദിക്കുകള്‍, ദിഗ്ദേവതകള്‍ അറിയാത്തത്‌, ആര്‍ക്കാണോ ദിക്കു 
കള്‍ ശരീരമായിരിക്കുന്നത്‌, ആരാണോ ഉള്ളിലിരുന്നുകൊണ്ട്‌ 
ദിക്കുകളെ-ദിഗ്ദേവതകളെ നിയമിക്കുന്നത്‌, ഇവനാണ്‌ നിന്റെ 
ആത്മാവും അമൃതനുമായ അന്തര്യാമി. 


35. ഉപ- യശ്ചന്ദ്രതാരകേ തിഷ്ഠം ശ്ചന്ദ്രതാരകാദന്തരോ, 
യം ചന്ദ്രതാരകം ന വേദ, യസ്യ ചന്ദ്രതാരകം ശരീ 
രം, യശ്ചന്ദ്രതാരകമന്തരോ യമയ ത്യേഷ്യ ത 
ആത്മാ [ ന്തര്യാമ്യമൃതഃ. 


ആരാണോ ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും സ്ഥിതിചെയ്യുന്ന 


വനും ചന്ദ്രനേക്കാളും നക്ഷത്രങ്ങളെക്കാളും ഉള്ളിലുളളവനു 
മായിരിക്കുന്നത്‌ ആരെയാണോ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളു 
ടെയും ദേവത അറിയാത്തത്‌, ആര്‍ക്കാണോ ചന്ദ്രനും നക്ഷത്ര 
ങ്ങളും ശരീരമായിരിക്കുന്നത്‌, ആരാണോ ഉളളിലിരുന്നുകൊണ്ട്‌ 
ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ദേവതയെ നിയമിക്കുന്നത്‌, 
ഇവനാണ്‌, നിന്റെ ആത്മാവും അമൃതനുമായ അന്തര്യാമി. 


36. യ ആകാശേതിഷ്റന്നാകാശാദന്തരോ, യമാകാശേ 
ന വേദ, യസ്യാ ₹ 7 കാശഃ ശരീരം, യ ആകാശ 
മന്ത രോ യമയ, തേഷ ത ആത്മാ! ന്തര്യാമ്യ 
മൃതഃ 


ആരാണോ ആകാശത്തില്‍ സ്ഥിതിചെയ്യുന്നവനും, ആകാ 
ശത്തേക്കാള്‍ ഉള്ളിലുള്ള വനും ആയിരിക്കുന്നത്‌, ആരെയാണോ 
ആകാശദേവത അറിയാത്തത്‌, ആര്‍ക്കാണോ ആകാശം ശരീര 
മായിരിക്കുന്നത്‌, ആരാണോ ഉള്ളിലിരുന്നുകൊണ്ട്‌ ആകാശദേ 
വതയെ നിയമിക്കുന്നത്‌, ഇവനാണ്‌, നിന്റെ ആത്മാവും അമൃ 
തനുമായ അന്തര്യാമി. 


37. ഉപ- യസ്തമസി തിഷ്ഠംസ്തമസോ 1 ന്തരോ, യം 
തമോ ന വേദ, യസ്യ തമഃ ശരീരം, യസ്തമോ f 
ന്ത രോ യമയ, തേഷ ത ആത്മാ ! ന്തര്യാമ്യമൃതഃ 


ആരാണോ തമസ്സില്‍-ആവരണാത്മകമായ ബാഹൃതമ 
സ്സില്‍ സ്ഥിതിചെയ്യുന്നവനും തമസ്സിനെക്കാള്‍ ഉള്ളിലുള്ളവ 
നുമായിരിക്കുന്നത്‌, ആരെയാണോ തമസ്സ്‌, തമോദേവത, അറി 
യുന്നില്ലാത്തത്‌ ആര്‍ക്കാണോ തമസ്സ്‌ ശരീരമായിരിക്കുന്നത്‌, 
ആരാണോ ഉളളിലിരുന്നുകൊണ്ട്‌ തമസ്സിനെ, തമോദേവതയെ, 
നിയമിക്കുന്നത്‌, ഇവനാണ്‌, നിന്റെ ആത്മാവും അമൃതനുമായ 
അന്തര്യാമി. 


38. ഉപ-യസ്തേജസി തിഷ്ഠംസ്തേസോ  ന്തരോ, യം 
തേജോ ന വേദ യസ്യ തേജഃ ശരീരം, യസ്തേജോ 
1 ന്തരേ, യമയ, ത്യേഷ ത ആത്മാ ! ന്തര്യാമ്യ 
മൃതഃ ഇത്യ ധിദൈവതം. 


ആരാണോ തേജസ്സില്‍- പ്രകാശസാമാന്യത്തില്‍-സ്ഥിതി 
ചെയ്യുന്നവനും, തേജസ്സിനെക്കാള്‍ ഉള്ളില്‍ ഉള്ളവനുമായിരി 
ക്കുന്നത്‌, ആരെയാണോ തേജസ്സ്‌-തേജോദേവത-അറിയുന്നതി 
ല്ലാത്തത്‌, ആരാണോ ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ തേജോദേവതയെ 
നിയമിക്കുന്നത്‌, ഇവനാണ്‌ നിന്റെ ആത്മാവും അമൃതനുമായ 
അന്തര്യാമി. ഇങ്ങനെയാണ്‌ അന്തര്യാമിയേ സംബന്ധിച്ച അധി 
ദൈവതമായ ദര്‍ശനം. 


39. ഉപ-അഥാധിഭൂതം-യഃ സർവേഷു ഭൂതേഷു 
തിഷ്ഠന്‍ സര്‍വേഭ്യോ ഭൂതേഭ്യോ ! ന്തരോ, യം 
സർവാണി ഭൂതാനി നവിദു, ര്യസ്യ സർവാണി 
ഭൂതാനി ശരീരം, യഃ സർവാണി ഭൂതാന്യന്തരോ 
യമയ ത്യേഷ ത ആത്മാ [f ന്തര്യാമ്യമൃതഃ ഇത്യധി 
ഭൂതം 


അനന്തരം ഭൂതങ്ങളില്‍ അന്തര്യാമിയെ സംബന്ധിച്ചുള്ള 
ദര്‍ശനത്തെപ്പറയുന്നു:- ആരാണോ എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി 
ചെയ്യുന്നവനും എല്ലാ ഭൂതങ്ങളെക്കാളും ഉള്ളിലുള്ളവനുമായി 


ര 


രിക്കുന്നത്‌ ആരെയാണോ എല്ലാ ഭൂതങ്ങളും അറിയാതിരിക്കു 
ന്നത്‌, ആര്‍ക്കാണോ എല്ലാ ഭൂതങ്ങളും ശരീരമായിരിക്കുന്നത്‌, 
ആരാണോ എല്ലാ ഭൂതങ്ങലേയും ഉളളിലിരുന്നുകൊണ്ട്‌ നിയ 
മിക്കുന്നത്‌, ഇവനാണ്‌ നിന്റെ ആത്മാവും അമൃതനുമായ അന്ത 
ര്യാമി. ഇങ്ങനെ ഭൂതങ്ങളില്‍ അന്തര്യാമിയെ സംബന്ധിച്ചുള്ള 
ദര്‍ശനം. 


40. ഉപ- അഥാധ്യാത്മം യഃ പ്രാണേ തിഷ്ഠന്‍ പ്രാണാ 
ദന്തരോ, യം പ്രാണോനവേദ, യസ്യ പ്രാണഃ 
ശരീരം, യഃ പ്രാണമന്തരൊ യമയതേഷ്യ ത ആത്മ 
 ന്തര്യാമ്യമൃതഃ 


അനന്തരം ആത്മാവില്‍ അന്തര്യാമിയെ സംബന്ധിച്ചുള്ള 
ദര്‍ശനം പറയുന്നു: ആരാണോ പ്രാണനില്‍ സ്ഥിതിചെയ്യുന്ന 
വനും പ്രാണനേക്കാള്‍ ഉള്ളിലുള്ള വനുമായിരിക്കുന്നത്‌, ആരെ 
യാണോ പ്രാണന്‍ അറിയാതിരിക്കുന്നത്‌, ആര്‍ക്കാണോ 
പ്രാണന്‍ ശരീരമായിരിക്കുന്നത്‌, ആരാണോ ഉള്ളിലിരുന്നു 
കൊണ്ട്‌ പ്രാണനെ നിയമിക്കുന്നത്‌. ഇവനാണ്‌ നിന്റെ 
ആത്മാവും അമൃതനുമായ അന്തര്യാമി. 


41. ഉപ- യോ വാചി തിഷ്ഠന്‍ വാചോ ന്തരോ, യം 
വാങ്‌ ന വേദ, യസ്യ വാക്‌ ശരീരം യോ 
വാചമന്തരോ യമയത്യേഷ ത ആത്മാ [ ന്തര്യാമ്യ 
മൃതഃ 


ആരാണോ വാക്കില്‍ സ്ഥിതി ചെയ്യുന്നവനും വാക്കിനേ 
ക്കാള്‍ ഉള്ളിലുള്ളവനും ആയിരിക്കുന്നത്‌, ആരെയാണോ വാക്ക്‌ 
അറിയാതിരിക്കുന്നത്‌, ആര്‍ക്കാണോ വാക്ക്‌ ശരീരമായിരിക്കു 
ന്നത്‌, ആരാണോ വാക്കിറെ ഉളളിലിരുന്നുകൊണ്ട്‌ നിയമിക്കു 
ന്നത്‌, ഇവനാണ്‌ നിന്റെ ആത്മാവും അമൃതനുമായ അന്തര്യാമി 


42. ഉപ- യശ്ചക്ഷുഷി തിഷ്ഠംശ്ചക്ഷുഷോ f ന്തരോ, 
യം ചക്ഷുര്‍ന്ന വേദ യസ്യ ചക്ഷുഃ ശരീരം, യശ്ച 
ക്ഷുരന്തരോ യമയത്യേഷ ത ആത്മാ { ന്തര്യാമ്യ 
മൃതഃ 


ആരാണോ ചക്ഷുസ്സില്‍ സ്ഥിതി ചെയ്യുന്നവനും ചക്ഷുസ്സി 
നേക്കാള്‍ ഉള്ളിലുള്ളവനും ആയിരിക്കുന്നത്‌, ആരെ ചക്ഷുസ്സ്‌ 
അറിയുന്നില്ലയോ, ആര്‍ക്ക്‌ ചക്ഷുസ്സ്‌ ശരീരമായിരിക്കുന്നുവോ, 
ആര്‍ ചക്ഷുസ്സിനെ ഉള്ളിലിരുന്നുകൊണ്ട്‌ നിയമിക്കുന്നുവോ, 
ഇവനാണ്‌ നിന്റെ ആത്മാവു അമൃതനുമായ അന്തര്യാമി. 


43. ഉപ- യഃ ശ്രോത്രേതിഷ്ഠന്‍ ശ്രോത്രാദന്തരോ, യം 
ശ്രോത്രം നവേദ, യസ്യ ശ്രോത്രം ശരീരം, യഃ 
ശ്രോ്രമന്തരോ യമയത്യേഷ്യ ത ആത്മാ f 
ന്തര്യാമ്യമൃതഃ 


ആരാണോ ശ്രോത്രത്തില്‍ സ്ഥിതി ചെയ്യുന്നവനും ശ്രോത്ര 
ത്തെക്കാള്‍ ഉള്ളിലുള്ളവനുമായിരിക്കുന്നത്‌, ആരെ ശ്രോത്രം 
അറിയുന്നില്ലയോ, ആര്‍ക്കാണോ ശ്രോത്രം ശരീരമായിരിക്കു 
ന്നത്‌, ആരാണോ ശ്രോതത്തെ ഉളളിലിരുന്നുകൊണ്ടു നിയമി 
ക്കുന്നത്‌, ഇവനാണ്‌ നിന്റെ ആത്മാവും അമൃതനുമായ അന്ത 
ര്യാമി. 


44. ഉപ- യോ മനസി തിഷ്ഠന്‍ മനസോ f ടാ 
യം മനോ ന വേദ, യസ്യ മനഃ ശരീരം, യോ മനോ 
[ ന്തരോ യമയ ത്യേഷ ത ആത്മാ! ന്തര്യാമൃ 
മൃതഃ 


ആരാണോ മനസ്സില്‍ സ്ഥിതിചെയ്യുന്നവനും മനസ്സിനേ 
ക്കാള്‍ ഉള്ളിലുള്ളവനുമായിരിക്കുന്നത്‌, ആരെ മനസ്സ്‌ അറിയു 
ന്നില്ലയോ, ആര്‍ക്ക്‌ മനസ്സ്‌ ശരീരമാകുന്നുവോ, ആര്‍ മനസ്സിനെ 
ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ നിയമിക്കുന്നു വോ, ഇവനാണ്‌, നിന്റെ 
ആത്മാവും അമൃതനുമായ അന്തര്യാമി. 


45. ഉപ- യസ്വചി തിഷ്ഠം സ്ത്വചോ ? ന്തരോ, യം 
ത്വങ്ന വേദ, യ-സ്യ ത്വക്‌ ശരീരം, യസ്ത്വചമ 
ന്തരോ യമയത്യേഷ ത ആത്മാ ! ന്തര്യാമ്യമൃതഃ 


ആരാണോ ത്വക്കില്‍ സ്ഥിതിചെയ്യുന്നവനും ത്വക്കിനെ 
ക്കാള്‍ ഉള്ളില്‍ ഉള്ളവനുമായിരിക്കുന്നത്‌, ആരെ ത്വക്ക്‌ അറി 
യുന്നില്ലയോ, ആര്‍ക്ക്‌ ത്വക്ക്‌ ശരീരമാകുന്നുവോ, ആര്‍ 
ത്വക്കിനെ ഉള്ളിലിരുന്നു നിയമിക്കുന്നുവോ, ഇവനാണ്‌ നിന്റെ 
ആത്മാവും അമൃതനുമായ അന്തര്യാമി. 


46. ഉപ- യോ വിജ്ഞാനേ തിഷ്ഠന്‍ വിജ്ഞാനാദന്ത 
രോ, യം വിജ്ഞാ-നം ന വേദ, യസ്യ വിജ്ഞാനം 
ശരീരം, യോ വിജ്ഞാനമന്തരോയമയത്യേഷ ത 
ആത്മാ  ന്തര്യാമ്യമൃതഃ 


ആര്‍ വിജ്ഞാനത്തില്‍ സ്ഥിതിചെയ്യുന്നവനും വിജ്ഞാന 
ത്തെക്കാള്‍ ഉള്ളിലുളളവനും ആയിരിക്കുന്നുവോ, ആരെ 
വിജ്ഞാനം അറിയുന്നില്ലയോ, ആര്‍ക്കു വിജ്ഞാനം ശരീരമാ 
കുന്നുവോ, ആര്‌ ഉള്ളിലിരുന്നുകൊണ്ട്‌ വിജ്ഞാനത്തെ നിയ 
മിക്കുന്നു വോ, ഇങ്ങനെയുള്ള നിന്റെ ആത്മാവാണ്‌ അമൃതനായ 
അന്തര്യാമി. 


47. ഉപ- യോ രേതസിതിഷ്ഠന്‍ രേതസോ ! ന്തരോ, 
യം രോതോ തവേദ യസ്യ രേതഃ ശരീരം, യോ 
രോതോ ! ന്തരോ യമയത്യേഷ ത ആത്മാ f തര്യാ 
മൃമൃതോ ! ദൃഷ്ടോ ദ്രഷ്ടും 1 ശ്രുതഃ ശ്രോതാ, f 
മതോ മന്താ വിജ്ഞാതോ വിജ്ഞാതനാന്യോ 
f തോ f സ്തിദ്രഷ്ടാ, നാന്യോ തോ സ്തി 
ശ്രോതാ, നാന്യോ f തോ! സ്തിമന്തം നാന്യോ 
f തോ f സ്തി വിജ്ഞാതൈഷ ത ആത്മാ 
ന്തര്യാമ്യമൃതോ 1 ത്യോന്യദാര്‍ത്തം. തതോ ഹോദ്ദാ 
ലക ആരുണിരുപരരാമ. 


ആരാണോ രേതസ്സില്‍ സ്ഥിതി ചെയ്യുന്നവനും രേതസ്സിനെ 
ക്കാള്‍ ഉള്ളില്‍ ഉള്ളവനും ആയിരിക്കുന്നത്‌, രേതസ്സ്‌ ആരേ അറി 
യുന്നില്ലയോ ആര്‍ക്ക്‌ രേതസ്സു ശരീരമായിരിക്കുന്നുവോ 
ആരാണോ ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ രേതസ്സിനെ നിയന്ത്രിക്കൂ 
ന്നത്‌ അങ്ങനെയുള്ള നിന്റെ ആത്മാവാണ്‌ അമൃതനും ദര്‍ശന 
വിഷയമാകാത്തവനും ദര്‍ശിക്കുന്നവനും ശ്രവണത്തില്‍ വിഷ 
യമാകാത്തവനും എന്നാല്‍ ശ്രവിക്കുന്നവനും മനസ്സങ്കല്പ 
ത്തിനു വിഷയമാകാത്തവനും എന്നാല്‍ മനനം ചെയ്യുന്നവനും 
വിജ്ഞാനത്തിനു വിഷയമാകാത്തവനും എന്നാല്‍ വിജ്ഞാ 


[ 


താവും ആയ അന്തര്യാമി. ഇവനില്‍നിന്നു അന്യനായി 51. ഉപ- സഹോവാച.- യദൂര്‍ദ്ധ്ം ഗാര്‍ഗി ദിവോ a 


ദൃഷ്ടാവോ ശ്രോതാവോ മന്ദാവോ വിജ്ഞാതാവോ ഇല്ല. ഇങ്ങ 

നെയുള്ള നിന്റെ ആത്മാവാണ്‌ അന്തര്യാമിയും അമൃതനും 

ആയിരിക്കുന്നത്‌. മറ്റുള്ളവ ആര്‍ത്തമാക്കുന്നു (വിനാശിയാകു 
ന്നു). അനന്തരം ആരുണിയായ ഉദ്ദാലകന്‍ അടങ്ങി. 


എട്ടാം ബ്രാഹ്മണം 


48. ഉപ- അഥ ഹ വാചക്നവ്യുവാച-പ്രാഹ്മണാ ഭഗവ 
ന്തോ, ഹന്താഹമിമംദ്യ പ്രശ്ന പ്രക്ഷ്യാമി; ത 
ചേന്മേ വക്ഷ്യതി, നജാതു യുഷ്മാക മിമംകശ്ചിദ്‌ 
ബ്രഹ്മോദ്യം ജേതേ തി. പൃച്ഛ ഗാര്‍ഹീ. തി. 


അനന്തരം വചക്നുവിന്റെ പുത്രി പറഞ്ഞു: ഭഗവാന്മാരായ 
ബ്രാഹ്മണരെ, ഇപ്പോള്‍ ഞാന്‍ ഇവനോടു രണ്ടു പ്രശ്നങ്ങളെ 
ചോദിക്കാം. അവയുടെ ഉത്തരം എന്നോട്‌ പറയുന്നപക്ഷം 
നിങ്ങളില്‍ ഒരുവനും ഇവനെ ബ്രഹ്മവാദത്തെ സംബന്ധിച്ച്‌ 
ജയിക്കുവാനായി ഉണ്ടാകുകയില്ല. എന്ന്‌. അല്ലയോ ഗാര്‍ഗി, 
ചോദിച്ചുകൊള്‍ക എന്ന്‌ ആ ബ്രാഹ്മണര്‍ അനുവദിച്ചു. 


49. ഉപ- സഹോച- അഹം വൈ ത്വാ യാജ്ഞവല്ക്യ, 
യഥാ കാശ്യോ വാ വൈദേഹോ വോഗ്രപു(ത 
ഉജ്ജ്യം ധനുരധിജ്യം കൃത്വാ ദ്യ ബാണവന്തയ 
സപത്നാതിവ്യാധിനന ഹസ്തേ കൃത്വോ 
പോത്തിഷ്ഠോ ദേവമേവാഹം ത്വാ ദ്വാഭ്യാം പ്രശ്നാ 
ഭ്യാമുപോദസ്ഥാം. ത മേ ബ്രൂഹി ഇതി. [ച്ഛ 
ഗാര്‍ഗി ഇതി. 


അവള്‍ പറഞ്ഞു: അല്ലയോ യാജ്ഞവല്‍ക്യ ഞാന്‍ 
നിന്നോട്‌ രണ്ടു ചോദ്യം ചോദിക്കാന്‍ പോകുന്നു. എപ്രകാര 


മാണോ കാശ്യനോ-കാശിരാജാവോ-ഉഗ്ര പുത്രനായ-ശൂരവംശ 


ത്തില്‍ ജനിച്ച-വിദേഹരാജാവോ ഞാണ്‍ അഴിച്ചുകളഞ്ഞിട്ടുള്ള 
ധനുസ്സിനെ ഞാണ്‍ കെട്ടിയതാക്കിയിട്ട്‌ ബാണങ്ങളോടു കൂടി 

യവയും ശത്രുക്കളെ ഏറ്റവും പീഡിപ്പിക്കുന്നവയും ആയ 

രണ്ടു ശരങ്ങളെ കൈയില്‍ വഹിച്ചുകൊണ്ട്‌ അടുക്കല്‍ എഴു 

ന്നേല്‍്ക്കുന്നത്‌, ഇപ്രകാരംതന്നെ ഞാന്‍ രണ്ടു പ്രശ്നങ്ങളോടു 
കൂടി നിന്റെ അടുക്കല്‍ എഴുന്നേറ്റിരിക്കുന്നു. അവയ്ക്ക്‌ 

എന്നോട്‌ ഉത്തരം പറയുക. ഗാര്‍ഗി ചോദിച്ചുകൊള്‍ക. എന്ന 

യജ്ഞവല്‍ക്യന്‍ മറുപടി പറഞ്ഞു. 


50. ഉപ- സാഹോവാച- യദൂര്‍ദ്ധം യാജ്ഞവല്‍ക്യ, 
ദിവേ, യദവാക്പൃഥിവ്യാ, യദന്തരാ ദ്യാവാപൃഥിവീ 
ഇമേ, യദ്ഭൂതം ചഭവച്ച ഭവിഷ്യച്ചേത്യാ ചക്ഷതോ 
കസ്മിം സ്തദോതം പ്രോതം ചേ തി. 


അവള്‍ പറഞ്ഞു:- യാജ്ഞവല്‍ക്യ, ഏതൊന്നിനെയാണോ 
ദ്യോവില്‍നിന്ന്‌ -മുകളിലത്തെ അണ്ഡകപാലത്തില്‍നിന്ന്‌ മുക 
ളിലും ഏതൊന്നിനെയാണോ താഴത്തെ അണ്ഡകപാലത്തിന്‌ അടി 
യിലും ഏതൊന്നിനെയാണോ ഈദ്യാ വാ പൃഥവികളുടെ 
ഇടയ്ക്കും ഉള്ളത്‌ എന്നും ഏതിനെയാണോ ഭൂതമെന്നും 
വര്‍ത്തമാനമെന്നു ഭവിഷ്യത്തെന്നും ആഗമവിത്തുകള്‍ പറയുന്ന 
ത്‌, ആ സൂത്രം എന്തിലാണ്‌ ഓതവും പ്രോതവുമായില്‍ഴുന്നത്‌? 


വാക്പൃഥിവ്യാ, യദന്തരാദ്യാവാപൃഥിവീ ഇമേ, യദ്‌ 
ഭൂതം ച ഭവച്ച ഭവിഷ്യച്ചേത്യാചക്ഷ ത ആകാശേ 
തദോതം ച പ്രോതം ചേ 


അവന്‍ പറഞ്ഞു: ഗാര്‍ഗീ, ഏതിനെയാണോ ദ്യോവിനു മുക 
ലിലും, ഏതിനെയാണോ പൃഥിവിക്കു താഴേയും ഏതിനെ 
യാണോ ഈ ദ്യാവാപൃഥിവിക്കു മധ്യത്തിലും ഉള്ളത്‌ എന്നും 
ഏതിനെയാണോ ഭൂതമെന്നു വര്‍ത്തമാനമെന്നും ഭവിഷ്യത്തെ 
ന്നും പറയുന്നത്‌, അതു-ആ സൂത്രം ആകാശത്തിലാണ്‌ ഓത 
മായും പ്രോതമായുമിരിക്കുന്നത്‌ എന്ന്‌. 


52. ഉപ- സാ ഹോവാച- നമസ്തേ f സ്തു യജ്ഞവ 
ല്കൃയ, യോ മ ഏതം വ്യവോചോ ! പരസ്മൈ 
ധാര യസ്ധേ തി. പൃച്ഛ ഗാര്‍ഗീ തി 


അവള്‍ പറഞ്ഞു: യാജ്ഞവല്ക്യ, എന്റെ ഈ പ്രശ്നത്തെ 
നല്ലവണ്ണം പറഞ്ഞ അങ്ങേയ്ക്ക്‌ നമസ്കാരം! മറ്റൊരു പ്രശ്ന 
ത്തിന്‌ തയ്യാറായിക്കൊള്‍ക. ഗാര്‍ഗീ, ചോദിച്ചുകൊള്‍ക എന്നു 
യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. 


53. ഉപ- സാ ഹോവാച- യദൂര്‍ദ്ധം യാജ്ഞവല്‍ക്യ, 
ദിവോ, യദവാക്‌ പൃഥിവ്യാ, യദന്തരാ ദ്യാവാ 
പൃഥിവീ ഇമേ, ദ്‌ ഭൂതം ച ഭവച്ച ഭവിഷ്യച്ചേത്യാച 
ക്ഷതേ, കസ്മിം സ്തദോതം പ്രോതം ചേതി. 


(ഇതിന്റ്‌ അന്വയം ട0-ാമഭത്തതില്‍ ഉള്ളതുതമന്ന) 


54. ഉപ- സഹോവാച- യദൂര്‍ദ്ധവം ഗാര്‍ഗി ദിവോ, യദ 
വാക്‌ പൃഥിവ്യാ, യദന്തരാ ദ്യാവാപ്ൃഥിവീ ഇമേ, 
യദ്‌ ഭൂതം ചഭവച്ച ഭവിഷ്യച്ചേത്യാ ചക്ഷതേ 
ആകാശ ഏവ തദോതം ചവ്വോതം ചേ തി. 
കസ്മിന്‍ നു ഖല്വാകാശ ഓതശ്ച പ്രോതശ്ചേ തി. 


(യദൃര്‍ഭ്ധം മുത്‌ ആചകഷഭത വരെ മുദ്മ്‌ പറഞ്ഞതു പോലെ.) 


അത്‌ ആകാശത്തില്‍ തന്നെയാണ്‌ ഓതവും പ്രോതവുമാ 
യിരിക്കുന്നത്‌. എന്ന്‌ യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. എന്തിലാണ്‌ 
ആകാശം ഓതവും പ്രോതവുമായിരിക്കുന്നത്‌? എന്നു ഗാര്‍ഗി 
വീണ്ടും ചോദിച്ചു. 


55. ഉപ- സഹോവാച- ഏതദ്വൈ തദക്ഷരം ഗാര്‍ഗി 
ബ്രാഹ്മണാ അഭിവദന്ത്യസ്ഥൂല, മനഞ്ചരഹസ്വ, 
മദീര്‍ഘ, മലോഹിത, മസ്നേഹ, മച്ഛായ, മതമോ 
f വാ, യ്വനാകാശ, മസങ്ഗ, മരസ, മഗന്ധ മച 
ക്ഷുഷ്ക, മശ്രോത്ര മമാ, ഗമനോ ! തേജസ്ക, 
മപ്രാണമമുഖ, മമാത്ര, മനന്തര, മബാഹ്യം; നതദ 
ശ്നാതികിംചന, ന തദ്ശ്നാതി കശ്ചന 


അവന്‍ പറഞ്ഞു: ഗാര്‍ഗീ, നീ ചോദിച്ചത്‌ ഇതാണ്‌: അക്ഷര 
മെന്നു-ക്ഷരിക്കാത്തതെന്ന്‌ -ബ്രാഹ്മണര്‍ പറയുന്നു. അത്‌ സ്ഥൂല 
മല്ലാത്തതും-വലുതല്ലാത്തതും-അണു അല്ലാത്തതും, ഗ്രസ്വമ 
ല്ലാത്തതും, ദീര്‍ഘമല്ലാത്തതും, ചുവപ്പല്ലാത്തതും, സ്നേഹ 
മെന്ന അപ്പുകളുടെ ഗുണമല്ലാത്തതും, ഛായയല്ലാത്തതും, തമ 
സ്പല്ലാത്തതും, വായുവല്ലാത്തതും, ആകാശമല്ലാത്തതും, അര 


ര 


ക്കുപോലെ സംഗാത്മകമല്ലാത്തതും, രസമല്ലാത്തും, ഗന്ധമല്ലാ 
ത്തതും, ചക്ഷുസ്സില്ലാത്തതും, ശ്രോത്രമില്ലാത്തതും, വാക്കില്ലാ 
ത്തതും-വാഗിന്ദ്രിയമില്ലാത്തതും, മനസ്സില്ലാത്തതും, തേജസ്സി 
ല്ലാത്തതും, പ്രാണന്‍ ഇല്ലാത്തതും, മുഖമില്ലാത്തതും, മാത്ര 
അല്ലാത്തതും അന്തരം ഇല്ലാത്തതും, ബഹിര്‍ഭാഗമില്ലാത്തതും 
ആകുന്നു. അത്‌ ഒന്നിനേയും ഭക്ഷിക്കുന്നില്ല. അതിനെ ആരും 
ഭക്ഷിക്കുന്നില്ല. 

൨ 


56. ഉപ- ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാര്‍ 
ഗി, സൂര്യാചന്ദരമസൌ വിധൃതഈ തിഷ്ഠതഃ 
ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാര്‍ഗി, 
ദ്യാവാപൃഥി വ്യൌ വിധ്യതേ തിഷ്ഠതഃ ഏതസ്യ 
വാ അക്ഷരസ്യ പ്രശാസനേ ഗാര്‍ഗി, നിമേഷാ 
മുഹൂര്‍ത്താ, അഹോ രാത്രാ, അര്‍ദ്ധമാസാ, ജതവഃ 
സംവത്സരാ ഇതി വിധ്യതാസ്തിഷ്ഠന്തി. ഏതസ്യ 
വാ അക്ഷരസ്യ പ്രശാസനേ ഗാര്‍ഗി, പ്രാച്യോ f 
ന്യാ നദ്യഃ സ്ധൃന്ദന്തേ ശ്വേതേഭ്യഃ പര്‍വ്വതേഭ്യഃ, 
പ്രതീച്യോ ! ന്യാ യാം യാം ച ദിശമനു. ഏത 
സ്യവാ അക്ഷരസ്യ പ്രശാസനേ ഗാര്‍ഗി, ദദതോ 
മനുഷ്യാ പ്രശംസന്തി; യജമാനാം ദേവാ ദര്‍വ്വീം 
പിതാരോ f ന്വായത്താഃ 


അല്ലയോ ഗാര്‍ഗി, ഈ അക്ഷരത്തിന്റെ ്രശാസനത്തിലാ 
ണ്‌-ആജ്ഞയിലാണ്‌, സൂര്യനം ചന്ദ്രനും വിധാരണം ചെയ്യപ്പെ 
ടടവരായി-നിലയ്ക്കുനിര്‍ത്തപ്പെട്ടവരായി സ്ഥിതിചെയ്യുന്നത്‌. 
ഗാര്‍ഗീ, ഈ അക്ഷരത്തിന്റെ പ്രശാസനത്തിലാണ്‌ ദ്യോവും 
പൃഥിവിയും വിധൃതങ്ങളായി സ്ഥിതിചെയ്യുന്നത്‌. ഗാര്‍ഗീ, ഈ 
അക്ഷരത്തിന്റെ പ്രശാസനത്തിലാണ്‌ നിമേഷങ്ങള്‍ മുഹൂര്‍ത്ത 
ങ്ങള്‍ അഹോരാത്രങ്ങള്‍, അര്‍ദ്ധമാസങ്ങള്‍ - പകുതി മാസങ്ങള്‍, 
മാസങ്ങള്‍, സംവത്സരങ്ങള്‍ ഇങ്ങനെയുള്ള കാലാവയവങ്ങള്‍ 
വിധാരണം ചെയ്യപ്പെട്ടു സ്ഥിതിചെയ്യുന്നത്‌. ഗാര്‍ഗീ, ഈ അക്ഷ 
രത്തിന്റെ പ്രശാസനത്തിലാണ്‌, ശ്വേതങ്ങളായ- വെളുത്ത - പര്‍വ്വ 
തങ്ങളില്‍നിന്ന്‌ പ്രാചികളായ-കിഴക്കോട്ടൊഴുകുന്ന-വേറെ നദി 
കളും, പടിഞ്ഞാറോട്ടൊഴുകുന്ന വേറെ നദികളും അതാതു ദിക്കി 
ലേക്ക്‌ ഒഴുകുന്നത്‌. ഗാര്‍ഗീ, ഈ അക്ഷരത്തിന്റെ പ്രശാസന 
ത്തിലാണ്‌, ദാനംചെയ്യുവന്നവരെ മനുഷ്യര്‍ പ്രശംസിക്കുന്നതും 
ദേവന്മാര്‍ യജമാനനേയും പിതൃക്കള്‍ ദര്‍വ്വീഹോമത്തേയും 
അന്പായത്തരായിരിക്കുന്നതും-അനുഗതരായിരിക്കുന്നതും. 


57. ഉപ- യോ വാ ഏതമദക്ഷരം ഗാര്‍ഗ്യവിദിത്വാ f 
സ്മിന്‍ ലോകേ ജൂ ഹോതി, യജതേ, തപസ്ത 
പ്യതേ ബഹൂതി വര്‍ഷസഹ്രസാ, ണുന്തവദേ 
വാസ്യ തദ്ഭവ തി; യോ വാ ഏതദക്ഷരം ഗാര്‍ഗ്യ 
വിദിത്വാ f സ്മാല്ലോകാത്‌ പ്രൈതി, കൃപണഃ അഥ 
യ ഏതദക്ഷരം ഗാര്‍ഗി, വിദ്വിത്വാ ! സ്മാല്ലോ കാത്‌ 
പ്രൈതി സ ബ്രാഹ്മണഃ. 


ഗാര്‍ഗീ, ആരാണോ ഈ ലോകത്തില്‍, ഈ അക്ഷരത്തെ 
അറിയാതെ അനേകായിരം വര്‍ഷം തന്നെ ആയാലും ഹോമി 
ക്കയോ യജിക്കയോ തപസ്സു ചെയ്കയോ ചെയ്യുന്നത്‌, ഇവന്റെ 
ആ കര്‍മ്മങ്ങളുടെ ഫലം അവസാനമുള്ളത്‌ ആകുന്നു. ഗാര്‍ഗീ, 
ആരാണോ ഈ അക്ഷരത്തെ അറിയാതെ ഈ ലോക 


ത്തില്‍നിന്നു പരലോകത്തേക്കു പോകുന്നത്‌, അവന്‍ Peed 
നാകുന്നു. പിന്നെ ആരാണോ ഗാര്‍ഗീ, ഈ അക്ഷരത്തെ അറി 
ഞ്ഞിട്ട്‌ ഈ ലോകത്തില്‍നിന്ന്‌ പരലോകത്തിലേക്കു പോകുന്ന 
ത്‌, അവന്‍ സ്രാഹ്മണനാകുന്നു. 


58. ഉപ- തദ്വാ ഏതദക്ഷരം ഗാര്‍ഗ്യദൃഷ്ടം ദ്രഷ്ടശ്രുതം 
ശ്രോത്ര മതം മ,ന്ത്ര വിജ്ഞാതം വിജ്ഞാത്യ: നാ 
നൃദതോ 1! സ്തിദ്രഷ്ട്യ, നാന്യദതോ f 
സ്തിശ്രോതൃ നാന്യദതോ f സ്തിമന്ത്യ നാന്യദതോ 
[ സ്തി വി ജ്ഞാതൃ ഏതസ്മിന്‍ നു ഖലലക്ഷരേ 
ഗാര്‍ഗ്യാകാശ ഓതശ്ച പ്രോതശ്ച ഇതി. 


അല്ലയോ ഗാര്‍ഗീ, അങ്ങനെയുള്ള ഈ അക്ഷരം, ദര്‍ശി 
ക്കപ്പെടാത്തതും എന്നാല്‍ ദ്രഷ്ടാവുമാകുന്നു-ദര്‍ശന്രകിയാ 
കര്‍ത്താവുമാകുന്നു. ശ്രവിക്കപ്പെടാത്തതും ശ്രോതാവുമാകു 
ന്നു. ശ്രവണകര്‍ത്താവുമാകുന്നു. മനനം ചെയ്യപ്പെടാത്തതും 
മന്ത്രാവുമാകുന്നു-മനനക്രിയാകര്‍ത്താവുമാകുന്നു. നിശ്ചയരൂ 
പത്തില്‍ അറിയപ്പെടാത്തതും, വിജ്ഞാനക്രിയാകര്‍ത്താവുമാ 
കുന്നു. ഇതില്‍നിന്ന്‌ അന്യമായി ദ്രഷ്ടാവില്ല. ഇതില്‍നിന്ന്‌ അന്യ 
മായി ശ്രോതാവില്ല. ഇതില്‍നിന്ന്‌ അന്യമായി മന്താവില്ല. 
ഇതില്‍നിന്നു അന്യമായി വിജ്ഞാതാവില്ല. അല്ലയോ ഗാര്‍ഗി, 
ഈ അക്ഷരത്തിലാണ്‌ ആകാശം ഓതവും പ്രോതവുമായിരി 
ക്കുന്നത്‌. 


59. ഉപ- സാ ഹോവാച- ബ്രാഹ്മണാ ഭഗവന്തസ്തദേവ 
ബഹുമാന്യേധ്വം യദസ്മാന്നമസ്കാരേ 
ണമുച്ചേധ്വം; ന വൈ ജാതു യുഷ്മാകമിമം 
കശ്ചിദ്‌ ര്രഹ്മോദ്യം ജേതാ ഇതി തതോ ഹ 
വാചക്നവ്യുപരരാമ. 


യാജ്ഞവല്‍ക്യവചനം കേട്ട്‌ ഗാര്‍ഗി പറഞ്ഞു: ഭഗവാന്മാ 
രായ ബ്രാഹ്മണരേ, ഇദ്ദേഹത്തില്‍നിന്ന്‌ നമസ്കാരംകൊണ്ടു 
മോചനം കിട്ടുന്നതിനെത്തന്നെ വലുതായി വിചാരിച്ചു 
കൊള്‍വിന്‍. നിങ്ങളില്‍ ഒരുവനും ഇദ്ദേഹത്തെ ബ്രഹ്മവാദ 
ത്തില്‍ ജയിക്കുന്നവനായി ഒരിക്കലുമില്ല. അനന്തരം വാച 
ക്നവി അടങ്ങി. 


ഒന്‍പതാം ബ്രാഹ്മണം 


60. ഉപ- അഥ ഹൈനം വിദഗ്ദ്ധഃ ശാകല്യഃ പ (പച്ഛ- 
കതി ദേവാ യാജ്ഞവല്ക്യ ഇതി. സഹൈതയൈവ 
നിവിദാ പ്രതിപേദേ... യാവന്തോ വൈശ്വദേവസ്യ 
നിവിദ്യുച്യന്തേ. ത്രയശ്ചരത്രീ ച ശതാ ത്രയശ്ച 
ശ്രീചസഹ്രസാ ഇതി. ഓ മിതി ഹോ വാച. 
കത്യേവാ ദേവാ യാജ്ഞവല്ക്യ ഇതി. ത്രയസ്ത്രിം 
ശത്‌ ഇതി. ഓ മിതി ഹേ വാച. കത്യേവദേവാ 
യാജ്ഞവല്ക്യേ തി. ഷ ഡിതി. ഓ മിതിഹോവാ 
ച. കത്യേവ ദേവാ യാജ്ഞവല്ക്യേതി. ത്രയ ഇതി. 
ഓ മിതി ഹോവാച. കത്യേവ ദേവാ യാജ്ഞ 
വല്ക്യേ തി. ദ്വാവിതി. ഓ മിതിഹോവാച. കത്യേവ 
ദേവാ യാജ്ഞവല്ക്യേ തി. അധ്യര്‍ദ്ധ ഇതി ഓ 


P 


മിതിഹോ വാച കത്യേവ ദേവ യാജ്ഞവല്ക്യേതി. 
ഏക ഇതി ഓ മിതി ഹോവാച. കതമേ തേ. ത്രയ 
ശ്വത്രീ ചശതാ ത്രയശ്ച ത്രീച സഹസ്രേ തി. 


അനന്തരം യാജ്ഞവല്ക്യനോട്‌ ശകലന്റെ അപത്യമായ 
വിദഗ്ധന്‍ എന്ന ബ്രാഹ്മണന്‍ ചോദിച്ചു:- യാജ്ഞവല്ക്യ ദേവ 
ന്മാര്‍ എത്ര? യാജ്ഞവല്‍ക്യന്‍ ഈ നിവിത്തുകൊണ്ടുതന്നെ 
ഉത്തരം പറഞ്ഞു: വൈശ്വദേവത്തിന്റെ നിവി പറയുന്നതു 
എത്രയോ അത്രയും; അതായത്‌:- മൂന്നും മൂന്നുനൂറും മൂന്നും 
മൂവായിരവും എന്ന്‌. ശാകല്യന്‍ ശരി എന്നു പറഞ്ഞു. യാജ്ഞ 
വല്ക്യ പരമാര്‍ത്ഥത്തില്‍ ദേവന്മാര്‍ എത്ര? എന്ന്‌ വീണ്ടും ശാക 
ല്യന്‍ ചോദിച്ചു. മുപ്പത്തിമൂന്ന്‌ എന്നു യാജ്ഞവല്കന്‍ ഉത്തരം 
പറഞ്ഞു. ശരി എന്നു ശാകല്യന്‍ സമ്മതിച്ചു. യാജ്ഞവല്ക്യ, 
ദേവന്മാര്‍ എത്രയേ ഉള്ളു എന്നു വീണ്ടും ചോദിച്ചു. ആറ്‌ എന്നു 
യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. ശരി എന്നു കാസല്യന്‍ 
സമ്മതിച്ചു. യാജ്ഞവല്‍ക്യ, ദേവന്മാര്‍ തീര്‍ച്ചയായി എത്ര? 
എന്നു വീണ്ടും ചോദ്യം. മൂന്ന്‌ എന്നുത്തരം. ശരി എന്നു ശാക 
ല്യന്‍ പറഞ്ഞു. യാജ്ഞവല്ക്യ ദേവന്മാര്‍ എത്രമാത്രമാണ്‌? 
എന്നു പിന്നെയും ചോദ്യം. രണ്ട്‌ എന്നുത്തരം ശരി എന്നു സാക 
ല്യന്‍ പറഞ്ഞു. യാജ്ഞവല്ക്യ ദേവന്മാര്‍ എത്രമാത്രം? എന്നു 
പിന്നെയും ചോദ്യം അധ്യര്‍ദ്ധം (ഒന്നര) എന്നുത്തരം ശരി 
എന്നു ശാകല്യന്‍ പറഞ്ഞു. യാജ്ഞവല്ക്യ, ദേവന്മാര്‍ എത്ര 
മാത്രം? എന്നു പിന്നെയും ചോദ്യം ഒന്ന്‌ എന്ന്‌ ഉത്തരം. ശരി 
എന്നു ശാകല്യന്‍ പറഞ്ഞു. ആ മൂന്നും മുന്നൂറും മൂന്നും മുവാ 
യിരവും എതെല്ലാം? എന്നു പിന്നെയും ശാകല്യന്‍ ചോദിച്ചു. 


61. ഉപ- സ ഹോവാച-മഹിമാന ഏവൈഷാമേ തേ; 
ര്രയസ്ത്രിം ശത്ത്വേവ ദേവാ ഇതി. കതമേതേ 
ത്രയസ്ത്രിഇംശ ദിതി. അഷ്ടവ സവ, ഏകാദശരു 
(ദാ, ദ്വാദശാ 1 ദിത്യാസ്ത ഏകത്രിംശ, 
ദിന്ദ്രശ്ചവ പ്രജാപതിശ്ചത്ര യസ്ത്രിംശാ വിതി. 


യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു- മേല്‍പറഞ്ഞ മുവായിരത്തിമു 
ന്നൂറ്റാറു ദേവന്മാര്‍ മുപ്പത്തിമൂന്നു ദേവന്മാരുടെ മഹിമാവുകള്‍ 
മാത്രമാണ്‌. വാസ്തവത്തിലുള്ള ദേവന്മാരാകട്ടെ മുപ്പത്തിമുന്നേ 
യുള്ളൂ എന്ന്‌. ആ മുപ്പത്തിമൂന്ന്‌ ഏതെല്ലാം? എന്നു വീണ്ടും 
ശാകല്യന്റെ ചോദ്യം എട്ടു വസുക്കള്‍, പതിനൊന്നും രുദ്രന്മാര്‍, 
പന്ത്രണ്ടു ആദിത്യന്മാര്‍ അവര്‍ മുപ്പത്തൊന്ന്‌; ഇന്ദ്രനും പ്രജാപ 
തിയും മുപ്പത്തിമൂന്നു തികയ്ക്കുന്നവന്‍ എന്ന്‌ യാജ്ഞവ 
ല്ക്യന്റെ ഉത്തരം. 


62. ഉപ- കതമേ വസവ ഇതി, അഗ്നിശ്ച പൃഥിവീച 
വായുശ്ചാന്തരിക്ഷം ചാ 1 f ദിതൃശ്ചദ്യയശ്ച ചന്ദ്ര 
മാശ്ച നക്ഷ്ധ്രാണി ചൈതേവസവഃ; ഏതേഷു 
ഹീദം സര്‍വ്വം ഹിതമിതി, ത സ്മാദ്വസവ ഇതി. 


വസുക്കള്‍ ആരെല്ലാം? എന്നു ചോദ്യം. അഗ്നിയും പൃഥി 
വിയും വായുവും അന്തരീക്ഷവും ആദിത്യനും ദ്യോവും ചന്ദ്ര 
മസ്സും നക്ഷത്രങ്ങളും ഇവരാണ്‌ വസുക്കള്‍. ഇവരിലാണല്ലോ 
ഈ ജഗത്ത്‌ എല്ലാം വയ്ക്കപ്പെട്ടിരിക്കുന്നത്‌; എന്ന്‌ അതിനാല്‍ 
വസുക്കള്‍ എന്നു പറയപ്പെടുന്നു. 


63. ഉപ- കതമേ രുദ്രാ ഇതി ദശമേ പുരുഷേ ന്ന; 
ആത്മെകാദശഃ തേ യദാ f സ്മാച്ഛരി 
റാന്മര്‍ത്ത്യാദുത്‌ ക്രാമന്ത്യഥ രോദയന്തി. തദ്യദ്രോ 
ദയന്തി, തസ്മാദ്രുദ്രാ ഇതി 


രുദ്രന്മാര്‍ ഏതെല്ലാം? എന്നു ചോദ്യം. പുരുഷനിലുള്ള ഈ 
പ്രാണങ്ങള്‍ പത്തും, പതിനൊന്നാമതായി ആത്മാവും അവര്‍ 
എപ്പോള്‍ മര്‍ത്ത്യമായ-നശ്വരമായ ശരീരത്തില്‍നിന്ന്‌ ഉത്ക്രമി 
ക്കുന്നുവോ അപ്പോള്‍ രോദിപ്പിക്കുന്നു-പരേതന്റെ സംബന്ധി 
കളെ കരയിക്കുന്നു. അപ്പോള്‍ രോദിപ്പിക്കുന്ന തിനാല്‍ രുദ്രന്മാര്‍ 
എന്നു പറയപ്പെടുന്നു എന്നു യാജ്ഞവല്കൃന്‍ പറഞ്ഞു. 


64. ഉപ- കതമ ആദിത്യാ ഇതി. ദ്വാദശ വൈമാ സാഃ 
സംവത്സരസ്യ ഏത ആദിത്യാഃ ഏതേഹീദം സര്‍വ 
മാദദാനാ യന്തി. തേ യദിദം സര്‍വമാദദാനായന്തി 
തസ്മാദാദിത്യ ഇതി. 


ആദിത്യന്മാര്‍ ഏതെല്ലാം? എന്നു ചോദ്യം. ഒരു സംവത്സര 
ത്തിന്‌ പന്ത്രണ്ടു മാസങ്ങളാണല്ലോ ഉള്ളത്‌. ഇവരാണ്‌ ആദിത്യ 
ന്മാര്‍. ഇവരാണല്ലോ ഇതിനെ എല്ലാം-പ്രാണികളുടെ ആയുസ്സി 
നേയും ക്രര്‍മ്മഫലത്തേയും എടുത്തുകൊണ്ട്‌ പോകുന്നത്‌. 
അവര്‍ യാതൊരു കാരണത്താല്‍ ഇതിനെ എല്ലാം ആദാനം 
ചെയ്തുകൊണ്ട്‌ പോകുന്നുവോ അതിനാല്‍ ആദിത്യന്മാര്‍ 
എന്നു പറയപ്പെടുന്നു. എന്ന്‌. 


65. ഉപ- കതമ ഇന്ദ്ര? കതമഃ പ്രജാപതി രിതിസ്തന 
യിത്നുരേ വേന്ദ്രോ യജ്ഞപ്രജാപതരിതി. കതമ 
സ്തനയിത്നു രിതി. അശനി രിതി കതമോ യജ്ഞ 
ഇതി. പശവ ഇതി. 


ഇന്ദ്രന്‍ ഏത്‌? പ്രജാപതി ഏത്‌? എന്നു ചോദ്യം. ഇന്ദ്രന്‍ 
സ്തനയിത്നുതന്നെ. പ്രജാപതി യജ്ഞ മാകുന്നു. എന്നുത്തരം. 
സ്തനയിത്നു ഏതാണ്‌? എന്നു ചോദ്യം. അശനി എന്നുത്തരം 
യജ്ഞമേര്‌? എന്നു ചോദ്യം പശുക്കള്‍ എന്നുത്തരം. 


66. ഉപ- കതമേഷ്ഡിതി അഗ്നിശ്ച പൃഥിവീച വായു 
ശ്ചാന്തരീക്ഷം ചാ  ദിത്ൃശ്ച ദ്യയശ്ഷചൈതേഷട്‌. 
ഏതേ ഹീദം സവം ഏതേഷട്‌ ഇതി. 


ആറു ദേവന്മാര്‍ ഏത്‌? എന്നു ചോദ്യം അഗ്നിയും പൃഥി 
വിയും വായുവും അന്തരീക്ഷവും ആദിത്യനും ദ്യോവും; ഇവ 
രാണ്‌ ആറ്‌. ഈ ജഗത്തെല്ലാം ഇവരാറുമാണല്ലോ എന്നു 
ത്തരം. 


67. ഉപ- കതമേ തേ ത്രയോ ദേവാ ഇതി. ഇമ ഏവ 
ത്രയോ ലോകാഃ ഏഷു ഹിമേ സര്‍വേ ദേവാ ഇതി. 
കതമാ താ ദ ദേവാ വിതി. അന്നം ചൈവ്രപാ 
ണശ്മേ തി. കതമോ ! ധ്യര്‍ദ്ധ ഇതി യോ യം 
പവത ഇതി. 


ആ മുന്നു ദേവന്മാര്‍ ആരെല്ലാം? എന്നു ചോദ്യം. ഈ മൂന്നു 
ലോകങ്ങള്‍തന്നെ. ഈ മൂന്നു ലോകങ്ങളിലാണല്ലോ ഈ ദേവ 
ന്മാരും എന്നുത്തരം. ആ രണ്ടു ദേവന്മാര്‍ ആരെല്ലാം? എന്നു 
ചോദ്യം. അന്നവും പ്രാണനും തന്നെ - എന്നുത്തരം. ഒന്നരം ഏത്‌ 


- 


N 


എന്നു ചോദ്യം ആരാണോ ഈ പവനം ചെയ്യുന്നത്‌, അവന്‍ 
വായു എന്ന്‌ ഉത്തരം. 


68. ഉപ-തദാഹു രൃദയമേക ഇവൈവ പവതേ 1 ഥ 
കഥമധ്യര്‍ദ്ധ്യ ഇതി. യദസ്മിന്നിദം സര്‍വമധ്യാര്‍ധ്‌ 
നോത്‌, തേനാധ്യര്‍ദ്ധഃ കതമ ഏകോദേവ ഇതി. 
പ്രാണ ഇതി. സബ്രഹ്മ, തൃദത്യാചക്ഷതേ 


ആ വിഷയത്തില്‍ ചിലര്‍ ചോദിക്കുന്നു- യാതൊരു കാര 
ണത്താല്‍ ഈ വായു ഒന്നായിട്ടുതന്നെ പവനം ചെയ്യുന്നുവോ 
അതിനാല്‍ എങ്ങനെയാണ്‌ അധ്യര്‍ദ്ധമാകുന്നത്‌? എന്ന്‌ 
യാതൊരു കാരണത്താല്‍ ഈ വായുവില്‍ ഇതെല്ലാം അധിഷ്ഠി 
തമായിട്ട്‌ ജൂദ്ധിയെ പ്രാപിക്കുന്നുവോ അതിനാല്‍ അന്യര്‍ദ്ധന്‍ 
എന്നു പറയപ്പെടുന്നു എന്നുത്തരം. ഒരു ദേവന്‍ ആര്‍? എന്നു 
ചോദ്യം. പ്രാണന്‍ എന്നുത്തരം. അത്‌ ബ്രഹ്മമാകുന്നു. അതിനെ 
തൃത്‌ എന്നും പറയുന്നു. 


69. ഉപ- പൃഥ്വിവ്യേവ യസ്യാ ₹ ₹ യതന, മഗ്നിര്‍ല്ലോ 
കോ, മനോജ്യോതി, ര്യോവൈ തം പുരുഷം 
വിദ്യാത്‌ സര്‍വസ്യാ 1 1 ത്മനഃ പരായണം, സ 
വൈവേദിതാ സ്യാദ്യാജ്ഞാതവല്ക്യ. വേദ വാ 
അഹം തം പുരുഷം സര്‍വസ്യാ 1 ത്മനഃ പരാ 
യണം യമാത്ഥ; യ ഏവായം ശാരീരഃ പുരുഷഃ സ 
ഏഷഃ വദൈവ ശ കല്യ. തസ്യ കാദേവതേ തി. 
അമൃത മിതി ഹോവാച 


ആര്‍ക്ക്‌, ആശ്രയം പൃഥിവിതന്നെ ആകുന്നുവോ, ലോകം 


-ലോകനസാധനം-അഗ്നിയാകുന്നുവോ, ജ്യോതിസ്സ്‌--സങ്കല്പവി പടി പറഞ്ഞു. ആ ദേവന്‍ ദേവത ഏതാണ്‌? എന്നു ശാകല്യന്‍ 


കല്പാദി കാര്യം-മനസ്സാകുന്നുവോ, ആ പുരുഷനെ എല്ലാ 
ആത്മാവിനും പരമായ അയനമായി ആരാണോ അറിയുന്നത്‌, 
അവന്‍ മാത്രമേ അല്ലയോ യാജ്ഞവല്ക്യ, അറിവുള്ളവനാക 
യുള്ളൂ. എന്നു ശാകല്യന്‍ പറഞ്ഞു. ഏതു പുരുഷനെ എല്ലാ 
ആത്മാവിനും പരായണമായി നീ പറയുന്നുവോ, ആ പുരുഷ 
നെ, എനിക്കു അറിയാമല്ലോ. ഈ ശരീരത്തിലുള്ള പുരുഷന്‍ 
തന്നെയാണ്‌ ഇവന്‍. അല്ലയോ ശാകല്യ, ഇനിയും ചോദിച്ചു 
കൊള്ളുക. എന്നു യാജ്ഞവല്‍ക്യന്‍ മറുപടി പറഞ്ഞു. അവന്‍ 
-ആ ശാരീരനായ പുരുഷന ദേവത ഏര്‌? എന്നു ശാകല്യന്റെ 


ചോദ്യം. അമൃതം എന്ന്‌ യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. 


70. ഉപ-കാമഏവ യസ്യാ ₹ 1 യതനം, ഹൃദയം ലോ 
കോ, മനോ ജ്യോതിര്യോ വൈ തം പുരുഷം വി 
ദ്യോത്‌ സര്‍വ സ്യാ ₹ 1 ത്മനഃ പരായണം, സ 
വൈ വേദിതാ സ്യാദ്യാജ്ഞവല്ക്യ. വേദവാ- 
അഹം തം പുരുഷം സര്‍വസ്യാാ ₹ 1 ത്മനഃ പരാ 
യണം യമാത്ഥ; യ ഏവായം കാമമയഃ പുരുഷഃ, 
സ ഏഷം വ ദൈവ ശാകല്യ. തസ്യ കാ ദേവതേ 
തി സ്ത്രിയ ഇതി ഹോ വാച. 


ആര്‍ക്ക്‌ കാമം തന്നെ ആയതനം (ആശ്രയം) ആകുന്നുവോ, 
ഹൃദയം ലോകമാകുന്നു വോ, മന്സസു ജ്യോതിസ്സാകുന്നുവോ 
ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരമായ ആശ്രയമായി 
ആര്‍ അറിയുന്നുവോ അവന്‍ മാത്രമേ യാജ്ഞവല്‍ക്യാ, അറി 


വുള്ളവന്‍ ആകയുള്ളു, എന്നു ശാകല്യന്‍ പറഞ്ഞു. പ്പ 
എല്ലാ ആത്മാവിനും പരായണമായി നീ പറയുന്നുവോ, ആ പുരു 
ഷനെ ഞാന്‍ അറിയുന്നുണ്ടല്ലോ. ഈ കാമമയനായ പുരുഷന്‍ 
ആരോ, അവന്‍ ആണ്‌ ഇവന്‍. ശാകല്യ, ഇനിയും ചോദിച്ചു 
കൊള്ളുക എന്നു യാജ്ഞ വല്ക്യന്‍ മറുപടി പറഞ്ഞു. ആ കാമ 
മയനായ പുരുഷന്‍ ദേവത ഏത്‌? എന്നു ശാകല്യന്‍ ചോദിച്ചു. 
സ്ത്രീകള്‍ എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. 


71. ഉപ- രൂപാണ്യേവ യസ്യാ ₹ 1 യതനം, ചക്ഷുര്‍ 
ലോകോ, മനോജ്യോതി, ര്യോ വൈ തം പുരുഷം 
വിദ്യാത്‌ സര്‍വസ്യാ ₹ f ത്മനഃ പരായണം സ 
വൈ വേദിതാ സ്യാദ്യാജ്ഞാവല്ക്യ. വേദ വാ 
അഹം തം പുരുഷം സര്‍വ്വസ്യാ ₹ 1 ത്മനഃ പരാ 
യണം യമാത്ഥ, യ ഏവാസാവാദി ത്യേ പുരുഷഃ 
സ ഏഷഃ വ ദൈവ ശാകല്യ തസ്യ കാ ദേവതേതി. 
സത്യ മിതി ഹോ വാച 


ആര്‍ക്ക്‌ ശുക്ടകൃഷ്ണാദി രൂപങ്ങള്‍ തന്നെ ആശ്രയമാകു 
ന്നുവോ ചക്ഷുസ്സു ലോകമാകുന്നുവോ മനസ്സു ജ്യോതിസ്സാകു 
ന്നുവോ ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരായണമായി 
ആര്‍ അറിയുന്നുവോ, അവന്‍ മാത്രമേ അല്ലയോ യാജ്ഞവ 
ല്ക്യ, അറിയുന്നവനാകയുള്ളു എന്നു ശാകല്യന്‍ പറഞ്ഞു. 
ഏതു പുരുഷനെ എല്ലാ ആത്മാവിനും പരായണമായി നീ പറ 
യുന്നുവോ, ആ പുരുഷനെ ഞാന്‍ അറിയുന്നുണ്ട്‌. ആ, ആദി 
ത്യനിലുള്ള പുരുഷന്‍ ആരോ അവനാണ്‌ ഇവന്‍. ശാകല്യ, 
ഇനിയും ചോദിക്കുകയേ വേണ്ടു. എന്നു യാജ്ഞ വല്ക്യന്‍ മറു 


ചോദിച്ചു. സത്യമാകുന്നു എന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം പറ 
ഞ്ഞു. 


72. ഉപ- ആകാശ ഏവയസ്യാ ! 1 യതനം, ശ്രോത്രം 
ലോകോ, മനോ ജ്യോതിര്യോ വൈ തം പുരുഷം 
വിദ്യാത്‌ സര്‍വ്വസ്യാ 1 1 ത്മനഃ പരായണം, സ 
വൈ വേദിതാ സ്യാ ദ്യാജ്ഞവല്ക്യ വേദ വാ 
അഹം തം പുരുഷം സര്‍വ്വസ്യാ 1 ത്മനഃ പരാ 
യണം യമാത്ഥ; യ ഏവായം ശ്രാത്രഃഃ പ്രാതി 
ശ്രുത്കഃ പുരുഷഃ സ ഏഷഃ. വ ദൈവശാകല്യ. 
തസ്യ കാ ദേവതേ തി. ദിശ ഇതി ഹോവാച 


ഏതു പുരുഷന്‍, ആകാശംതന്നെ ആയതനമാകുന്നുവോ, 
ശ്രോത്രം ലോകമാകുന്നുവോ, മനസ്സ്‌ ജ്യോതിസ്സാകുന്നുവോ, 
ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരായണമായി ആരാണോ 
അറിയുന്നത്‌ അവന്‍ മാത്രമേ യാജ്ഞവലക്യാ! അറിയുന്നവന്‍ 
ആകയുള്ളൂ. എന്നു ശാകല്യന്‍ പറഞ്ഞു. ആരെ എല്ലാ ആത്മാ 
വിനും പരായണമായി നീ പറയുന്നുവോ, ആ പുരുഷനെ ഞാന്‍ 
അറിയുന്നു. ശ്രോത്രത്തിലുളളവനും പ്രതിശ്രവണവേളയില്‍ 
വിശേഷിച്ച്‌ ദാനം ചെയ്യുന്നവനുമായ ഈ പുരുഷന്‍ ആരോ, 
അവനാണ്‌ ഇവന്‍, ശാകല്യാ, ചോദിച്ചുകൊളളുകയേ വേണ്ടു 
എന്നു യാജ്ഞവലല്‍ക്യന്‍ ഉത്തരം പറഞ്ഞു. അവനു ദേവത 


ഏര്‌? എന്നു ശാകല്യന്‍ ചോദിച്ചു. ദിക്കുകള്‍ എന്ന്‌ യാജ്ഞവ 


P 


ല്ക്യന്‍ മറുപടി പറഞ്ഞു. 


ft 


N 


73. ഉപ- തമ ഏവ യസ്യാ 1 യതനം, ഹൃദയം ലോ 
കോ, മനോ ജ്യോതി, ര്യോ വൈ തം പുരുഷം 
വിദ്യാത്‌ സര്‍വസ്യാ ₹ 1 ത്മനഃ പരായണം, സ 
വൈവേദിതാ സ്യാദ്യാജ്ഞവല്ക്യ. വേദ വാ അഹ, 
തം പുരുഷം സര്‍വസ്യാ ₹ f ത്മനഃ പരായണം 
യമാര്‍ത്ഥ; യ ഏവായം ഛായാമയഃ പുരുഷഃ സ 
ഏഷഃ വദൈവ ശാകല്യ. തസ്യ കാ ദേവതേ തി. 
മൃത്യു രിതി ഹോവാച 


ഏതു പുരുഷന്‍, തമസ്സുതന്നെ ആയതനമാകുന്നുവോ, 
ഹൃദയം ലോകമാകുന്നുവോ, മനസ്സു ജ്യോതിസ്സാകുന്നുവോ, 
ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരായണമെന്ന്‌ 
ആരോണോ അറിയുന്നത്‌, അവന്‍ മാത്രമേ, യാജ്ഞവല്ക്യാ, 
അറുയന്നവനാകയുള്ളൂ എന്നു ശാകല്യന്‍ പറഞ്ഞു. ആരെ 
എല്ലാ ആത്മാവിനും പരമായ ആശ്രയമായി നീ പറയുന്നുവോ, 
ആ പുരുഷനെ ഞാന്‍ അറിയുന്നു. ഈ ഛായാമയനായ പുരു 
ഷന്‍ ആരാണോ അവന്‍ തന്നെയാണ്‌ ഇവന്‍. ശാകല്യ 
ഇനിയും ചോദിച്ചുകൊള്ളുയേ വേണ്ടൂ എന്നു യാജ്ഞവ 
ല്ക്യന്‍ പറഞ്ഞു. അവന്ന്‌ ദേവത ഏത്‌ എന്നു ശാകല്യന്‍ ചോദി 
ച്ചു. മൃത്യു എന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. 


74. ഉപ- രൂപാണ്യേവ യസ്യ 1 1 യതനം, ചക്ഷൂര്‍ 
ലോകോ, മനോജ്യോതി, ര്യോ വൈ തം പുരുഷം 
വിദ്യാത്‌ സര്‍വസ്യാ ₹ 1 ത്മനഃ പരായണം, സ 
മൈ വേദിതാ സ്യാദ്യാജ്ഞവല്ക്യ വേദ വാ അഹം 
തം പുരുഷം സര്‍വസ്യാ ₹ f ത്മനഃ പരായണം 
യമാത്ഥ; യ ഏവായമാദര്‍ശേ പുരുഷഃ സ ഏഷഃ. 
വദൈവ ശാകല്യ തസ്യ കാ ദേവതേതി. അസു 
രിതി ഹോവാച 


ഏതു പുരുഷന്‍ രൂപങ്ങള്‍തന്നെ ആശ്രയമാകുന്നുവോ, 
ചക്ഷുസ്സു ലോകമാകുന്നുവോ, മനസ്സു ജോതിസ്സാകുന്നുവോ, 
ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരമായ ആശ്രയമായി 
ആരാണോ അറിയുന്നത്‌, അവന്‍ മാത്രമേ, യാജ്ഞവല്ക്യ, 
അറിയുന്നവനാകയുളളൂ. എന്നു ശാകല്യന്‍ പറഞ്ഞു. ആരെ 
യാണോ എല്ലാ ആത്മാവിനും പരമായ ആശ്രയമായി നീ പറ 
യുന്നുത്‌, ആ പുരുഷനെ ഞാന്‍ അറിയുന്നു. ആദര്‍ശത്തില്‍ 
ഉള്ള ഈ പുരുഷന്‍ ഏതോ, അവന്‍ തന്നെയാണ്‌ ഇവന്‍. ശാക 
ല്യ, ഇനിയും ചോദിച്ചുകൊള്ളുക. എന്നു യാജ്ഞവല്ക്യന്‍ 
പറഞ്ഞു. ആ പുരുഷന്റെ ദേവത ഏത്‌? എന്നു ശാകല്യന്‍ 
ചോദിച്ചു. അസു എന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. 


75. ഉപ- ആപ ഏവ യസ്യാ !  യതനം, ഹൃദയം 
ലോകോ, മനോജ്യോതി, ര്യോവൈ തം പുരുഷം 
വിദ്യാത്‌ സര്‍വസ്യാ  ! ത്മനഃ പരായണം സ 
വൈ വേദിതാ സ്യാദ്യാജ്ഞവല്ക്യ വേദ വാ 
അഹം തം പുരുഷം, സര്‍വസ്യാ f f ത്മനഃ 
പരായണം യമാത്ഥ; യ ഏവായമപ്സു പുരുഷഃ 
സ ഏഷഃ വദൈവ ശാകല്യ തസ്യ കാ ദേവതേ 
തി. വരുണ ഇതി ഹോവാച 


ഏതു പുരുഷന്‍ അപ്പുകള്‍തന്നെ ആയതനമാകുന്നുവോ, 
ഹൃദയം ലോകമാകുന്നുവോ, മനസ്സു ജ്യോതിസ്സാകുന്നുവോ, 


ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരായണമെന്ന്‌ അള്‍ le 
യുന്നുവോ അവന്‍ മാത്രമേ യാജ്ഞവലക്യ, അറിയുന്നവനാ 
കയുള്ളു എന്നു ശാകല്യന്‍ പറഞ്ഞു. ഏതു പുരുഷനെയാണോ 
എല്ലാ ആത്മാവിനും പരമായ ആശ്രയമമായി നീ പറയുന്നത്‌, 
ആ പുരുഷനെ ഞാന്‍ അറിയുന്നു. അപ്പുകളില്‍ ഉള്ള ഈ പുരു 
ഷന്‍ ആരോ അവനാണ്‌ ഇവന്‍. ശാകല്യ, ഇനിയും ചോദിച്ചു 
കൊള്ളുകയേ വേണ്ടു. അവന്റെ ദേവത ഏത്‌? എന്നു ശാക 
ല്യന്‍ ചോദിച്ചു. വരുണന്‍ എന്ന്‌ യാജ്ഞവല്ക്യന്‍ മറുപടി പറ 
ഞ്ഞു. 


76. ഉപ- രേത ഏവ യസ്യ 1 യതനം, ഹൃദയം 
ലോകോ മനോ ജ്യോതിര്യോ വൈ തം പുരുഷം 
വി ദ്യാത്‌ സര്‍വസ്യാ 1 f ത്മനഃ പരായണം സ 
വൈവേദിതാ സ്യാദ്യാജ്ഞവല്ക്യ വേദ വാ അഹം 
തം പുരുഷം സര്‍വസ്യാ 1 1 ത്മനഃ പരായണം 
യമാത്ഥ. യ ഏവായം പുൂത്രമയഃ പുരുഷഃ സ 
ഏഷ. വദൈവ ശാകല്യ തസ്യകാ ദേവതേ തി. 
പ്രജാപതി രിതി ഹോവാച. 


ഏതു പുരുഷന്‍, രേതസ്സുതന്നെ ആയതനമാകുന്നുവോ, 
ഹൃദയം ലോകമാകുന്നുവോ, മനസ്സു ജ്യോതിസ്സാകുന്നുവോ, 
ആ പുരുഷനെ എല്ലാ ആത്മാവിനും പരമായി അയനമായി 
ആരാണോ അറിയുന്നത്‌, അവന്‍ മാത്രമേ, യാജ്ഞവല്ക്യാ, 
അറിവുള്ളവനാകയുള്ളൂ എന്നു ശാകല്യന്‍ പറഞ്ഞു. ഏതു 
പുരുഷനെ എല്ലാ ആത്മാവിനും പരായണമായി നീ പറയുന്നു 
വോ, ആ പുരുഷനെ എനിക്കു അറിയാം. പുത്രരൂപത്തിലുള്ള 
ഈ പുരുഷന്‍ ആരോ അവന്‍ തന്നെയാണ്‌ ഇവന്‍. ശാകല്യ 
ഇനിയും ചോദിച്ചു കൊള്ളുകതന്നെ എന്നു യാജ്ഞവല്ക്യന്‍ 
മറുപടി പറഞ്ഞു. ആ പുരുഷന്നു ദേവത ഏത്‌? എന്നു ശാക 
ല്യന്‍ ചോദിച്ചു. പ്രജാപതി എന്ന്‌ യാജ്ഞ വല്ക്യന്‍ മറുപടി പറ 


ഞ്ഞു. 


77. ഉപ- ശാകല്യേ തിഹോവാച യാജ്ഞവല്ക്യ 
സ്ത്വാം സ്വിദിമേ ബ്രാഹ്മണാ അങ്ഗാരാവക്ഷയണമ 
ക്രതാഃ ഇതി 


ശകല്യാ എന്നു വിളിച്ച്‌, യാജ്ഞവല്ക്യന്‍ പറഞ്ഞു:- ഈ 
ബ്രാഹ്മണന്‍ നിന്നെ കനല്‍ കോരിയാക്കി ചെയ്തുവോ? 


78. ഉപ- യാജ്ഞവല്ക്യേ തി ഹോവാചാശാക ല്യോ- 
യദിദം കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാനത്യവാദിഃ 
കിം ബ്രഹ്മ വിദ്യാ നിതി. ദിശോ വേദ സദേവാഃ 
സപ്രതിഷ്ഠാ ഇതി. യദ്ദിശോവേത്ഥസദേവാഃ സപ്ര 
തിഷ്ഠാഃ 


യാജ്ഞവല്‍ക്യ! എന്നു വിളിച്ച്‌, ശാകല്യന്‍ പറഞ്ഞു- 
ഇങ്ങനെ കുരുരാജ്യത്തും പഞ്ചാലരാജ്യത്തുമുള്ള ബ്രാഹ്മണരെ 
നീ അധിക്ഷേപിച്ചത്‌ ബ്രഹ്മത്തെ അറിയുന്നവനായിട്ടാണോ? 
ദേവന്മാരോടുകൂടിവയും പ്രതിഷ്ഠകളോടുകൂടിയവയുമായ 
ദിക്കുകളെ ഞാന്‍ അറിയുന്നു എന്നു യാജ്ഞവല്‍ക്വന്‍ മറുപടി 
പറഞ്ഞു. ദേവന്മാരോടുകൂടിയവയും പ്രതിഷ്ഠകളോടുകൂടിയ 


വയുമായ ദിക്കുകളെ നീ അറിയുന്നു എങ്കില്‍- 


I 


FP 


79. ഉപ- കിംദേവതോ 1 സ്യാം പ്രാച്യാം ദിശ്യസീതി. 
ആദിത്യദേവത ഇതി. സ ആദിത്യഃ കസ്മിന്‍ പ്രതി 
ഷ്ഠിത ഇതി. ചക്ഷുഷീ തി. കസ്മിന്‍ നൂ 
ചക്ഷുഃപ്രതിഷ്ഠിത മിതി. രൂപേഷ്വിതി. ചക്ഷുഷാഹി 
രൂപാണി പശ്യതി. കസ്മിന്‍ നു രൂപാണി പ്രതി 
ഷ്ഠിതാ തീ തി. ഹൃ ദയ ഇതിഹോവാച ഹൃദയേന 
ഹിരൂപാണി ജാനാതി. ഹൃദയേ ഹ്യേവ രൂപാണി 
പ്രതിഷ്ഠിതാനി ഭവന്തീ തി. ഏവമേവൈതദ്യാജ്ഞ 
വല്ക്യ. 


ഈ കിഴക്കേദിക്കില്‍ നീ ഏതു ദേവതയുള്ളവനാകുന്നു? 
എന്നു ശാകല്യന്‍ ചോദിച്ചു. ആദിത്യനാകുന്ന ദേവതയോടുകൂ 
ടിയവനാകുന്നു എന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. ആ 
ആദിത്യന്‍ എന്തില്‍ പ്രതിഷ്ഠിതനായിരിക്കുന്നു? എന്നു 
വീണ്ടും ശാകല്യന്റെ ചോദ്യം. ചക്ഷുസ്സില്‍. എന്നു യാജ്ഞവ 
ല്ക്യന്റെ ഉത്തരം. ചക്ഷുസ്സ്‌ എന്തിലാണ്‌ പ്രതിഷ്ഠിതമായിരി 
ക്കുന്നത്‌? എന്നു വീണ്ടും ചോദ്യം. രൂപങ്ങളില്‍ എന്നുത്തരം. 
ചക്ഷുസ്സുകൊണ്ടാണല്ലൊ രൂപങ്ങളെ കാണുന്നത്‌. രൂപങ്ങള്‍ 
എന്തിലാണ്‌ പ്രതിഷ്ഠിതങ്ങളായിരിക്കുന്നത്‌ എന്നു പിന്നെയും 
ചോദ്യം. ഹൃദയത്തില്‍ എന്നു പറഞ്ഞിട്ടു യാജ്ഞവല്ക്യന്‍ 
പറഞ്ഞു: ഹൃദയം കൊണ്ടാണല്ലോ രൂപങ്ങളെ അറിയുന്നത്‌- 
ഹൃദയത്തില്‍ തന്നെയാണ്‌ രൂപങ്ങള്‍ പ്രതിഷ്ഠിതങ്ങളായിരി 
ക്കുന്നതു യാജ്ഞവല്ക്യാ, ഇത്‌ ഇങ്ങനെതന്നെ, എന്നു ശാക 
ല്യന്‍ സമ്മതിച്ചു. 


80. ഉപ- കിം ദേവതോ  സ്യാം ദക്ഷിണായാം ദിശ്യ 
സീ തി. യമദേവത ഇതി. സയമഃ കസ്മിന്‍ പ്രതി 
ഷ്ഠിത ഇതി. യജ്ഞ ഇതി. കസ്മിന്‍ നു യജ്ഞഃ 
പ്രതിഷ്ഠിത ഇതി. ദക്ഷിണായാമിതി. കസ്മിന്‍ നു 
ദക്ഷിണാ പ്രതിഷ്ഠിതേ തി. ശ്രദ്ധായാ മിതി. യദാ 
ഹ്യേവ ശ്രദ്ധത്തേ f ഥ ദക്ഷിണാം ദദാതി, 
ശ്രദ്ധായാം ഹ്യേവ ദക്ഷിണാ പ്രതിഷ്ഠിതേ തി, 
കസ്മിന്‍ നു ശ്രദ്ധാപ്രതിഷ്ഠതേ തി ഹൃദയ ഇതി 
ഹോവാച ഹൃദയേ നഹി ശ്രദ്ധാം ജനാതി. ഹൃദ 
യേഹ്യേ വ ശ്രദ്ധാപ്രതിഷ്ഠിത, ഭവതീതി. ഏവമേ 
വൈതദ്‌ യാജ്ഞവല്ക്യ. 


ഈ തെക്കേദിക്കില്‍ നീ ഏതു ദേവതയോടുകൂടിയവനാ 
കുന്നു? എന്നു ശാകല്യന്‍ ചോദിച്ചു. യമനാകുന്ന ദേവതയോ 


ടുകൂടിയവനാകുന്നു എന്നു യജ്ഞവല്‍ക്യന്‍ ഉത്തരം പറഞ്ഞു. 


ആ യമന്‍ എന്തില്‍ പ്രതിഷ്ഠിതനായിരിക്കുന്നു? എന്നു 
ചോദ്യം. യജ്ഞത്തില്‍ എന്നുത്തരം യജ്ഞം എന്തിലാണു 
പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌? എന്നു ചോദ്യം. ദക്ഷിണയില്‍ 
എന്നുത്തരം. ദക്ഷിണ എന്തില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു? 
എന്നു ചോദ്യം. ശ്രദ്ധയില്‍ എന്നുത്തരം. എപ്പോഴാണോ ശ്രദ്ധി 
ക്കുന്നത്‌. അപ്പോള്‍ ദക്ഷിണയെ ദാനം ചെയ്യുന്നു. ശ്രദ്ധയില്‍ത 
ന്നെയാണ്‌ ദക്ഷിണ പ്രതിഷ്ഠിതയായിരിക്കുന്നത്‌? എന്നു 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. ശ്രദ്ധ എന്തിലാണ്‌ പ്രതിഷ്ഠിതയാ 
യിരിക്കുന്നത്‌ എന്നു ശാകല്യന്‍ ചോദിച്ചു. ഹൃദയത്തില്‍ എന്ന്‌ 
യാജ്ഞവലക്യന്‍ പറഞ്ഞു. ഹൃദയംകൊണ്ടാണല്ലോ ശ്രദ്ധയെ 
അറിയുന്നത്‌. ഹൃദയത്തില്‍ തന്നെയാണ്‌ ശ്രദ്ധ പ്രതിഷ്ഠിതയാ 


യിരിക്കുന്നത്‌ എന്നു പറഞ്ഞു. യാജ്ഞവല്ക്യ, ഇത്‌ മ 
തന്നെ എന്നു ശാകല്യന്‍ പറഞ്ഞു. 


81. ഉപ- കിം ദേവതോ [f സ്യാം പ്രതിച്യാം ദിശ്യ സീ 
തി. വരുണദേവത ഇതി. സ വരുണഃ കസ്മിന്‍ പ്രതി 
ഷ്ഠിത ഇതി. അപ്സ്വിതി. കസ്മിന്‍ ത്വ പഃ പ്രതി 
ഷ്ഠിതാ ഇതി. രേതസീ തി. കസ്മിന്‍നുരേതഃ പ്രതി 
ഷ്ഠിത മിതി. ഹൃദയ ഇതി. തസ്മാദപി പ്രതിരൂപം 
ജാതമാഹുഃ ഹൃദയാദിവ സുപ്തോ ഹൃദയാദിവ 
നിര്‍മ്മിത ഇതി. ഹൃദയേ ഹ്യേവരേതഃ പ്രതിഷ്ഠിതം 
ഭവതീതി. ഏവമേ വൈതദ്യാജ്ഞല്ക്യ. 


ഈ പടിഞ്ഞാറെ ദിക്കില്‍ നീ ഏതു ദേവതയോടു കൂടിയ 
വനാകുന്നു? എന്നു ശാകല്യന്‍ ചോദിച്ചു. വരുണനാകുന്ന ദേവ 
തയോടുകൂടിയവനാകുന്നു എന്നു യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. 
ആ വരുണന്‍ എന്തില്‍ പ്രതിഷ്ഠിതനായിരിക്കുന്നു? എന്നു 
ചോദിച്ചു. അപ്പുകളില്‍ എന്നുത്തരം. അപ്പുകള്‍ എന്തില്‍ പ്രതി 
ഷ്ഠിതമായിരിക്കുന്നു? എന്നു പിന്നെയും ചോദ്യം. രേതസ്സില്‍ 
എന്നുത്തരം. രേതസ്സ്‌ എന്തില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു? 
എന്നു ചോദ്യം ഹൃദയത്തില്‍ എന്നുത്തരം. അതുകൊണ്ടുത 
ന്നെയാണ്‌ ജാതനെ -ജനിച്ച കുട്ടിയെ, പ്രതിരുപമെന്ന്‌-പകര്‍പ്പെ 
ന്ന്‌, ലരകികന്മാര്‍ പറയാറുള്ളത്‌. ഹൃദയത്തില്‍നിന്ന്‌ പുറപ്പെട്ട 
വനെപ്പോലെയും ഹൃദയത്തില്‍നിന്ന്‌ ഉണ്ടാക്കപ്പെട്ടവനെപ്പോ 
ലെയുമാണ്‌ പുത്രന്‍ ഇരിക്കുന്നത്‌. ഹൃദയത്തില്‍ തന്നെയാണു 
രേതസ്സു പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌ എന്നു യാജ്ഞവല്‍ക്ൃയന്‍ 
പറഞ്ഞു. യാജ്ഞവല്ക്യാ ഇത്‌ ഇങ്ങനെ തന്നെ എന്നു ശാക 
ല്യന്‍ പറഞ്ഞു. 


82. ഉപ- കിം ദേവതോ 1 സ്യാമുദീച്യാം ദിശ്യസീതി. 
സോമദേവത ഇതി. സസോമഃ കസ്മിന്‍ പ്രതി 
ഷ്ഠിത ഇതി. ദീക്ഷായാ മിതി. കസ്മിന്‍ നു ദീക്ഷാ 
പ്രതിഷ്ഠിതേ തി. സത്യ ഇതി. തസ്മാദപി ദീക്ഷിത 
മാഹുഃ സത്യം വദേതി. സത്യേ ഹ്യേവ ദീക്ഷാ 
പ്രതിഷ്ഠിതേ തി. കസ്മിന്‍നു സത്യം പ്രതിഷ്ഠിത 
മിതി. ഹൃദയ ഇതിഹോവാച. ഹൃദയേന ഹിസത്യം 
ജാനാതി. ഹൃദയേ ഹ്യേവ സത്യം പ്രതിഷ്ഠിതം 
ഭവതീ തി ഏവമേ വൈത ദ്യാജ്ഞവല്ക്യ. 


ഈ വടക്കേ ദിക്കില്‍ നീ ഏതു ദേവതയോടുകൂടിയവനാ 
കുന്നു? എന്നു ശാകല്യന്‍ ചോദിച്ചു. സോമനാകുന്ന ദേവത 
യോടുകൂടിവയവന്‍ എന്നു യാജ്ഞ വല്‍ക്യന്‍ മറുപടി പറഞ്ഞു. 
ആ സോമന്‍ എന്തില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു? എന്നു 
പിന്നെയും ചോദ്യം, ദീക്ഷയില്‍ എന്നുത്തരം. ദീക്ഷ എന്തില്‍ 
പ്രതിഷ്ഠിതയായിരിക്കുന്നു? എന്നു ചോദ്യം. സത്യത്തില്‍ 
എന്നുത്തരം. അതുകൊണ്ടു തന്നെയാണ്‌ ദീക്ഷിതനോട്‌, 
സത്യത്തെ പറയുക എന്ന്‌ പറയാറുള്ളത്‌ സത്യത്തില്‍ തന്നെ 
യാണ്‌ ദീക്ഷ പ്രതിഷ്ഠിതയായിരിക്കുന്നത്‌ എന്നും 
യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. സത്യം എന്തിലാണ്‌ പ്രതിഷ്ഠിമാ 
യിരിക്കുന്നത്‌? എന്നു ചോദ്യം. ഹൃദയത്തില്‍ എന്നു യാജ്ഞ 
വല്കൃന്‍ ഉത്തരം പറഞ്ഞു. ഹൃദയം കൊണ്ടാണല്ലോ 
സത്യത്തെ അറിയുന്നത്‌. ഹൃദയത്തില്‍ തന്നെയാണ്‌ സത്യം 
പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌ എന്നും പറഞ്ഞു. അല്ലയോ 


P 


ര 


യാജ്ഞവല്ക്യാ ഇത്‌ ഇങ്ങനെ തന്നെ എന്നു ശാകല്യന്‍ പറ 
ഞ്ഞു. 


83. ഉപ- കിം ദേവതോ ്‌ സ്വാം യ്ുവായാം 
ദിശ്യസീ”തി. “അഗ്നിദേവത” ഇതി. “സോ ! ഗ്നിഃ 
കസ്മിന്‍ പ്രതിഷ്ഠിത”” ഇതി. “വാചീ” തി 
“കസ്മിന്‍ നു വാക്‌ പ്രതിഷ്ഠിതേ” തി. “ഹൃദയ” 
ഇതി. “കസ്മിന്‍ നു ഹൃദയം പ്രതിഷ്ഠിത” മിതി. 


ഈ ധ്രുവദിക്കില്‍ നീ ഏതു ദേവതയോടുകൂടിയവനാ 
കുന്നു? എന്നു ശാകല്യന്‍ ചോദിച്ചു. അഗ്നിയാകുന്നു ദേവത 
യോടുകൂടിവയന്‍ എന്നു യജ്ഞവാല്ക്യന്‍ ഉത്തരം പറഞ്ഞു. 
ആ അഗ്നി എന്തില്‍ പ്രതിഷ്ഠിതനായിരിക്കുന്നു? എന്നു 
ചോദ്യം. വാക്കില്‍ എന്നുത്തരം. വാക്ക്‌ എന്തിലാണ്‌ പ്രതിഷ്ഠി 
തയായിരിക്കുന്ന്ത? എന്നു ചോദ്യം. ഹൃദയത്തില്‍ എന്നുത്ത 
രം. ഹൃദയം എന്തിലാണ്‌ പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌? എന്നു 
ശകല്യന്‍ ചോദിച്ചു 


84. ഉപ- അഹല്ലികേ തി ഹോവാച യാജ്ഞവല്‍ ക്വോ 
യത്രൈത ദന്യത്രാ സ്മന്മാന്യാസൈ, യദ്ധ്യേ തദ 
നൃത്രാസ്മത്‌ സ്യയാച്ഛ്വാനോ വൈനദദ്യുര്‍വയാം 
സിവൈനദ്‌ വിമഥ്നീര ന്നിതി 


അഹല്ലിക എന്നു സംബോധന ചെയ്തുകൊണ്ട്‌ യാജ്ഞ 
വല്ക്യന്‍ പറഞ്ഞു. ഏതു കാലത്തില്‍ ഈ ഹൃദയത്തെ 
നമ്മില്‍നിന്നു മറ്റൊരിടത്തു വര്‍ത്തിക്കുന്നതായി നീ വിചാരി 
ക്കുന്നുവോ, അപ്പോള്‍ ഈ ഹൃദയം നമ്മില്‍ നിന്നു വേറൊരി 
ടത്തു ആയിരിക്കുന്നപക്ഷം ഇതിനെ- ഈ ശരീരത്തെ ശ്വാക്കള്‍ 
ഭക്ഷിക്കയോ, ഇതിനെ വയസ്സുകള്‍-കഴുകു മുതലായ പക്ഷി 
കള്‍ വിമഥിക്കയോ ചെയ്യും. 


85. ഉപ- കസ്മിന്‍ നു ത്വം ചാ {ത്മാച പ്രതി 
ഷ്ഠിതസ്ഥ ഇതി. പ്രാണ ഇതി. കസ്മിന്‍ നു 
പ്രാണഃ പ്രതഷ്ഠിത ഇതി. അപാന ഇതി. കസ്മിന്‍ 
ന്വപാനഃ പ്രതിഷ്ഠിത ഇതി വ്യാന ഇതി. കസ്മിന്‍ 
നു വ്യാനഃ പ്രതിഷ്ഠിത ഇതി. ഉദാന ഇതി കസ്മിന്‍ 
നൂദാനഃ പ്രതിഷ്ഠിത ഇതി. സമാന ഇതി. സ ഏഷ 
നേതി, നേത്യാത്മാ ! ഗൃഹ്യോ നഹി ഗൃഹ്യതേ f 
ശീര്യോ നഹി ശീര്യത്യേ 1! സങ്ഗോ നഹി 
സജ്ജതേ 1 സിതോ ന വൃഥതേ നരിഷ്യതി. ഏതാ 
നൃഷ്ട വായതനാ, ന്യഷ്ടൌ ലോകാ അഷ്ടൌ 
പുരുഷാഃ സയസ്താന്‍ പുരുഷാന്‍ നിരുഹ്യ 
പ്രത്യുഹ്യാത്യ ക്രാമത്‌ തം ത്വയാപനിഷദം പുരുഷം 
പൃച്ഛാമി. തം ചേന്മേന വിവക്ഷ്യസി മൂര്‍ദ്ധാതേവി 
പതിഷ്യതീ തി. തം ഹന മേനേ ശാകല്യഃ, തസൃഹ 
മൂര്‍ദ്ധാവിപപാത അപി ഹാസ്യ പരിമോക്ഷണോ 
1 സ്ഥീന്യ പജ ഹ്രുരന്യന്മന്യമാനാഃ. 


നീയും ആത്മാവും- ശരീരവും ഹൃദയവും എന്തിലാണ്‌ 
പ്രതിഷ്ഠിതരായിരിക്കുന്നത്‌? എന്നു ശാകല്യന്‍ ചോദിച്ചു: 
പ്രാണനില്‍ എന്നു യാജ്ഞവല്ക്യന്‍ ഉത്തരം പറഞ്ഞു. 
പ്രാണന്‍ എന്തിലാണു പ്രതിഷ്ഠിതനായിരിക്കുന്നത്‌ എന്നു 
ചോദ്യം. അപാനനില്‍ എന്നുത്തരം അപാനന്‍ എന്തിലാണു 


പ്രതിഷ്ഠിതനായിരിക്കുന്നത്‌? എന്നു ചോദ്യം വ്യാനനില്‍ എന്നു 
ത്തരം. വ്യാനന്‍ എന്തിലാണു പ്രതിഷ്ഠിതനായിരിക്കുന്നത്‌ 
എന്നു ചോദ്യം. ഉദാനനില്‍ എന്ന്‌ ഉത്തരം. ഉദാനന്‍ എന്തി 
ലാണു പ്രതിഷ്ഠിതനായിരിക്കുന്നത്‌? എന്നു ചോദ്യം. സമാന 
നില്‍ എന്നുത്തരം. നേതി, നേതി എന്നു മധുകാണ്ഡത്തില്‍ 
നിര്‍ദ്ദേശിക്കപ്പെട്ടത്‌ ഇതാകുന്നു. ഈ ആത്മാവ്‌ ഗ്രഹിക്കപ്പെടു 
വാന്‍ കഴിയാത്തതാകുന്നു. എന്തെന്നാല്‍, ഗ്രഹിക്കപ്പെടുന്നില്ല. 
ശീര്‍ണമാവാത്തതുമാണ്‌. എന്തെന്നാല്‍, ശീര്‍ണമാകുന്നില്ല. 
സങ്ഗമില്ലാത്തതാണ്‌. എന്തെന്നാല്‍ സക്തമാകുന്നില്ല. ബന്ധി 
ക്കപ്പെടാത്തതാണ്‌. അതിനാല്‍ വൃഥിക്കുന്നില്ല. അതിനാല്‍ 
ഹിംസയില്‍ അകപ്പെടുന്നില്ല. ഇവയാണ്‌ എട്ട്‌ ആയതനങ്ങലും 
എട്ടു ലോകങ്ങലും എട്ടു ദേവന്മാരും എട്ടു പുരുഷന്മാരും, 
ഏതൊരുവനാണോ ആ പുരുഷന്മാരെ നിര്‍വഹിച്ചിട്ട്‌- നിശ്ചയ 
മായി ഗമിപ്പിച്ചിട്ട്‌ പ്രതിവഹിച്ചിട്ട്‌-ഉപസംഹരിച്ചിട്ട്‌ അതിക്രമിച്ചി 
രിക്കുന്നത്‌-ഉപാധിധര്‍മ്മത്തെക്കടന്നിരിക്കുന്നത്‌, ആ ഈപനിഷ 
ദനായ പുരുഷനെ -നിന്നോടു ഞാന്‍ ചോദിക്കുന്നു. അവനെ 
എന്നോടു നീ വിസ്പഷ്ടമായി പറയാതിരിക്കയാണെങ്കില്‍ 
നിന്റെ മൂര്‍ദ്ധാവ്‌ തെറിച്ചുപോകും എന്നു യാജ്ഞവല്ക്യന്‍ പറ 
ഞ്ഞു. ആ ഈപനിഷദനായ പുരുഷനെ ശാകല്യന്‍ അറിഞ്ഞി 
ല്ല. അവന്റെ മൂര്‍ദ്ധാവ്‌ വിപതിച്ചു- തെറിച്ചുപോയി. എന്നു മാത്ര 
മല്ല, പരിമോഷികള്‍-തസ്‌കരന്മാര്‍ വേറെ ധനമെന്നു വിചാരി 
ച്ചു. ഈ ശാകല്യന്റെ അസ്ഥികളെ അപഹരിച്ചു. 


86. ഉപ- അഥ ഹോവാച- ബ്രാഹ്മണാ ഭഗവന്തോയോ 
വഃ കാമയതേ സ മാ പൃച്ഛതുഃ സര്‍വേവാ 
മാപൃച്ഛത; യോവഃ കാമയതേ തം വഃ പൃച്ഛാമി. 
സര്‍വ്വാന്‍ വാ വഃ പൃച്ഛാമി തി. തേ ഹ ബ്രാഹ്മണാന 
ദധ്ൃഷുഃ 


അനന്തരം യാജ്ഞവല്ക്യന്‍ പറഞ്ഞു- ഭഗവാന്മാരായ-പൂ 
ജ്യരായ ബ്രാഹ്മണരേ, നിങ്ങളുടെ കൂട്ടത്തില്‍ ആര്‍ ആഗ്രഹി 
ക്കുന്നുവോ അവന്‍ എന്നോടു ചോദിക്കട്ടെ. അല്ലെങ്കില്‍ നിങ്ങ 
ലെല്ലാവരുംതന്നെ എന്നോടു ചോദിച്ചുകൊള്‍വിന്‍! നിങ്ങളില്‍ 
ആര്‍ ആഗ്രഹിക്കുന്നുവോ അവനോട്‌ ഞാന്‍ ചോദിക്കാം. അല്ലെ 
ങ്കില്‍ നിങ്ങളോടെല്ലാവരോടും ഞാന്‍ ചോദിക്കാം എന്ന്‌. ആ 
ബ്രാഹ്മണര്‍ ധൈര്യപ്പെട്ടില്ല. 


87. ഉപ- താന്‍ ഹൈതൈ ശ്ലോകൈ പ്രപച്ഛ 
യാജ്ഞ വല്കൃയന്‍ അവരോടു താഴെ പറയുന്ന 
ശ്ലോകങ്ങള്‍ ചോദിച്ചു: 
൨ 


ശ്ലോ:- യഥാ വൃക്ഷോ വനസ്പതി, സ്തഥൈവ- 
പുരുഷോ മൃഷാ; 
തസ്യ ലോമാനി പര്‍ണാനി ത്വഗസ്യോല്‍ 
പാടികാ ബഹിഃ 


വനസ്പതിയായ-വനത്തിന്റെ പതിയായ വൃക്ഷം എപ്രകാ 
രമോ അതുപോലെതന്നെയാണ്‌ പുരുഷന്‍. ഇതു സത്യമാകു 
ന്നു. അവന്റെ-പുരുഷന്റെ-ലോമങ്ങള്‍-രോമങ്ങള്‍ പര്‍ണങ്ങളാ 
കുന്നു - വൃക്ഷത്തിന്റെ ഇലകള്‍ക്കു തുല്യങ്ങളാകുന്നു. പുരു 
ഷന്റെ പുറമേയുള്ള ത്വക്ക്‌ വൃക്ഷത്തിന്റെ പുറം പട്ടയാകുന്നു. 


ര 


88. ഉപ- ത്വച ഏവാസ്യ രുധിരം (്രന്ധുന്ദി. ത്വച 
ഉദ്പടഃ തസ്മാത്‌ തദാതൃണ്ണാത്‌ പ്രൈതി രസോ 
വൃക്ഷാദിവാ 7 ഹതാത്‌ 


ഇവന്റെ ത്വക്കില്‍നിന്നു രക്തം ഒഴുകുന്നതായിരിക്കുന്നു. 
ത്വക്കില്‍നിന്നു ഉല്‍പടവും-കറയും. അതിനാല്‍ വൃക്ഷത്തിനും 
പുരുഷനും എല്ലാം തുല്യമായതിനാല്‍, ആഹതമായ-ഛിന്നമായ 
വൃക്ഷത്തില്‍നിന്ന്‌ കറ എന്നപോലെ, ഹിംസിക്കപ്പെട്ടപുരുഷ 
നില്‍നിന്ന്‌ രുധിരം പുറപ്പെടുന്നു. 


89. ഉപ- മാംസാന്യസ്യ ശകരാണി; കിനാടം സ്നാവ; 
തത്സ്ഥിരം. അസ്ഥീന്യന്തരതോ ദാരുണി; മജ്ജാ 
മജേജാപമാ കൃതാ 


ഇവന്റെ മാംസങ്ങല്‍ വൃക്ഷത്തിന്റെ ശകലങ്ങളാകുന്നു. 
കിനാടം-തടിയോടു ചേര്‍ന്നിരിക്കുന്ന തൊലിപോലുള്ള വസ്തു 
-പുരുഷന്റെ സ്നാവാകുന്നു (മാംസപേശിയാകുന്നു.) കിനാടം 
മാംസപേശിപോലെ ഉറപ്പുള്ളതാണല്ലോ. ഉള്ളിലുള്ള തടികള്‍ 
പുരുഷന്റെ അസ്ഥികളാകുന്നു. മജ്ജ മജ്ജയ്ക്ക്‌ ഉപമയായി 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


90. ഉപ-യദ്‌ വൃക്ഷോ വൃക്ണോ രോഹതി മൂലാന്ന 
വതരഃ പുനഃ മര്‍ത്ത്യ സ്വിന്മൃത്യുനാ വൃക്ണഃ ക 
സ്മാന്മൂലാത്‌ പ്രരോഹതി? 


വൃക്ണമായ-ഛേദിക്കപ്പെട്ട വൃക്ഷം മൂലത്തില്‍നിന്ന്‌ 
വീണ്ടും കുറേക്കൂടി പുത്തനായിട്ട്‌ മുളയ്ക്കുന്നു എങ്കില്‍, 
മൃത്യുവിനാല്‍ ഛിന്നനായ മര്‍ത്ത്യന്‍ ഏതു മൂലത്തില്‍ 
നിന്നാണ്‌ മുളയ്ക്കുന്നത്‌? 


91. ഉപ- രേതസ ഇതി മാ വോചത; ജീവിതസ്തത്‌ 
പ്രജായതേ. ധനാരുഹ ഇവ വൈ വ്ൃക്ഷേ f 
ഞ്ജസാ പ്രേത്യ സംഭവഃ. 


രേതസ്സില്‍നിന്നാണെന്ന്‌ നിങ്ങള്‍ പറയേണ്ട. അത്‌-രേതസ്സ്‌ 
ജീവിച്ചിരിക്കുന്നതില്‍ നിന്നാണ്‌ ഉണ്ടാകുന്നത്‌. വൃക്ഷം ധാന 
യില്‍ (ബീജത്തില്‍) നിന്നു മുളയ്ക്കുന്നതായുമുണ്ട്‌. മരിച്ച 
തിന്റെ ശേഷം സംഭവിക്കുക എന്നുള്ളത്‌ പ്രത്യക്ഷമാണ്‌. 


92. ഉപ- യത്‌ സമൂലമാവൃഹേയുര്‍ വൃക്ഷം ന പുന 
രാഭവേത്‌ മര്‍ത്ത്യഃ സ്വിന്മൃത്യുനാ വൃക്ണഃ 
കസ്മാന്മൂലാത്‌ പ്രരോഹതി? 


വൃക്ഷത്തെ മൂലത്തോടുകൂടി പിഴുതുകളയുകയാണെങ്കില്‍ 
വീണ്ടു ഉണ്ടാകയില്ല. മൃത്യുവിനാല്‍ ഛിന്നനായ മര്‍ത്ത്യന്‍ 
വീണ്ടും ഉണ്ടാകയില്ല. മൃത്യുവിനാല്‍ ഛിന്നനായ മര്‍ത്ത്യന്‍ 
ഏതു മൂലത്തില്‍ നിന്നാണു മുളയ്ക്കുന്നത്‌? 


93. ഉപ- ജാത ഏവ, ന; ജായതേ; കോന്വേനം ജന 
യേത്‌ പുനഃ? വിജ്ഞാനമാനന്ദം (ബഹ്മ, 
രാതിര്‍ദ്ദാതുഃ പരായണം തിഷ്ഠമാന സ്ൃത ദ്വിദഃ 


ജനിച്ചവന്‍ തന്നെയാണല്ലോ എന്നാണെങ്കില്‍ അങ്ങനെയ 
ല്ല, പിന്നെയും ജനിക്കുന്നുണ്ട്‌. ഇവനെ ആരാണ്‌ വീണ്ടും ജനി 
പ്പിക്കുന്നത്‌, വിജ്ഞാനവും ആനന്ദവും ആയ ബ്രഹ്മം ആണ്‌. 


ധനം ദാനം ചെയ്യുന്നവന്റെയും അതില്‍ത്തന്നെ സ്ഥിതി Sa 
ന്ന, അതിനെ അറിയുന്നവന്റെയും പരയായി ഗതി. 


നാലാമദ്ധ്യായം 
ഒന്നാം ബ്രാഹ്മണം 


1. ഉപ- ഓം ജനകോ ഹ വൈദേഹ ആസാം ചക്രേ- 
അഥ ഹ യാജ്ഞവല്‍ക്യ ആവ്രവാജ. തം ഹോവാ 
ചയാജ്ഞവല്‍ക്യ, കിമര്‍ത്ഥമചാരീഃ? പശു നിച്ഛന്ന 
ണ്വാന്താ നിതി. ഉഭയമേവ സ്രമാ ഡിതി ഹോ വാച 


വിദേഹാധിപനായ ജനകന്‍ തന്നെക്കാണാനാവശ്യമുള്ള 
വര്‍ക്കു കാണുന്നതിനായി ഇരുന്നിരുന്നു. അപ്പോള്‍ യാജ്ഞവ 
ല്ക്യന്‍ ചെന്നു. അദ്ദേഹത്തിനോടു ജനകന്‍ ചോദിച്ചു- ഹേ 
യാജ്ഞവല്‍ക്യ. എന്തിനായിട്ടാണ്‌ അങ്ങു വന്നത്‌? പശുക്കളെ 
ഇച്ഛിച്ചിട്ടാമോ? സുക്ഷ്മവസ്തു നിര്‍ണ്ണയത്തില്‍ അവസാനി 
ക്കുന്ന പ്രശ്നങ്ങളെ ഇച്ഛിച്ചിട്ടോ? എന്ന്‌. രണ്ടും ഇച്ഛിച്ചുതന്നെ 
സ്രമാട്ടേ! എന്നു യാജ്ഞവല്‍ക്യന്‍ മറുപടി പറഞ്ഞു. 


2. ഉപ- യത്‌ തേ കശ്ചിദ്രവീത്തച്ഛ്യണവാമേതി. 
അബ്രവീന്മേജിത്വാ ശൈലിനിര്‍വാഗ്രൈ ബ്രഹ്മതി. 
യഥാ മാതൃമാന്‍ പിതൃമാനാചാര്യവാന്‍ ബ്രൂയാത്‌, 
തഥാതച്ഛൈലിനിര ബ്രവീദ്‌ വാഗ്രവൈബ്രഹ്മതി. 
അവദതോ ഹി കിം സ്യാത്‌? ഇതി. അത്രവീത്‌ 
തുതേ തസ്യാ f f യതനം പ്രതിഷ്ഠ? ന മ്യേ 
ബ്രവീ ദിതി. ഏകപാ ദ്വാ ഏതത്‌ സ്രമാ ഡിതി. സ 
വൈ നോ ബ്രൂഹി യാജ്വല്ക്യ വാ ഗേവ f f 
യതന, മാകാശഃ പ്രതിഷ്ഠാ, പ്രജേഞത്യേനന്ദുപാ 
സിത. കാപ്രജ്ഞതാ യാജ്ഞവല്‍ക്യ? വാഗേവ 
സ്രമഡിതിഹോവാച. വാചാ വൈ സ്രമാഡ്‌, 
ബന്ധുഃ പ്രജ്ഞായതേ; ജഗ്വേദോ, യജൂര്‍വേദഃ, 
സാമദോ, ! ഥര്‍വാങ്ഗിരസ, ഇതിഹാസഃ, 
പുരാണം, വിദ്യാ, ഉപനിഷദഃ, ശ്ലോകാഃ, സൂത്രാ 
ണുനു വ്യാഖ്യാനാനി, വ്യാഖ്യാനാനീഷ്ടും ഹുത, 
മാശിതം പായിത, മയം ച ലോകഃ, പരശ്ചലോകഃ, 
സര്‍വ്വാണി ച ഭൂതാനി വചൈവ സ്രമാഡ്‌, 
ജ്ഞായന്തെ വാഗ്രൈ സ്രമാഡ്‌, പരമം ബ്രഹ്മ. 
നൈനം വാഗ്ജഹാതി, സര്‍വാണ്യേനം ഭൂതാന്യഭി 
രക്ഷന്തി, ദേവോഭൂത്വാ ദേവാനപ്യേതി, യ ഏവം 
വിദ്വാനേ തദുപാസ്തേ. ഹസ്ത്യഷഭം സഹ്രസം 
ദദാമീ തി ഹോവാചജനകോ വൈദേഹഃ സഹോ 
വാച യാജ്ഞവല്ക്യഃ- പിതാമേ 1 മന്യത നാന 
നുശിഷ്യ ഹരേതേതി. 


ഏതാണോ നിനക്ക്‌ ഒരാള്‍-ഒരു ആചാര്യന്‍-പറഞ്ഞുതന്നി 
ട്ടുള്ളത്‌ അത്‌ നാം കേള്‍ക്കട്ടെ എന്നു യാജ്ഞവല്‍്ക്യന്‍ പറ 
ഞ്ഞു. ശിലിനന്റെ പുത്രനായ ജിത്വാവെന്ന ആചാര്യന്‍ 
വാക്കാണ്‌ ബ്രഹ്മം എന്ന്‌ എനിക്ക്‌ പറഞ്ഞുതന്നിട്ടുണ്ട്‌ എന്നു 
ജനകന്‍ പറഞ്ഞു. എപ്രകാരമാണോ മാതാവുള്ളവനും പിതാ 


വുള്ളവനും ആചാര്യനുള്ളവനും പറയുന്നത്‌ അപ്രകാരമാണ്‌ 
അങ്ങനെ ശൈലിനി വാക്കാണ്‌ ബ്രഹ്മമെന്നു പറയുന്നത്‌. 


സംസാരിക്കാത്തവന്‌ എന്താണ്‌ ഉണ്ടായിരിക്കുന്നത്‌? എന്ന്‌ 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. എന്നാല്‍ അതിന്റെ-ആ വാക്കാ 
കുന്ന ബ്രഹ്മത്തിന്റെ ആയതനത്തെയും-ശരീരത്തേയും പ്രതി 
ഷ്ഠയേയും അങ്ങേക്ക്‌ പറഞ്ഞുതന്നോ? എന്ന്‌ യാജ്ഞവ 
ല്കൃന്‍ ചോദിച്ചു. എനിക്കു പറഞ്ഞു തന്നില്ല എന്നു ജനകന്‍ 
പറഞ്ഞു. അല്ലയോ സ്രമാട്ടേ, ഇത്-ഈ ബ്രഹ്മം ഒരു കാലുമാ 
ത്രമുള്ളതാണല്ലോ എന്നു യാജ്ഞ വല്ക്യന്‍ പറഞ്ഞു. അല്ലയോ 
യാജ്ഞവള്‍ക്യാ, ഇതെല്ലാം അറിയാവുന്ന അങ്ങുതന്നെ നമുക്ക്‌ 
പറഞ്ഞുതരിക എന്നു ജനകന്‍ അപേക്ഷിച്ചു. വാക്കാകുന്ന 
ബ്രഹ്മത്തിന്റെ ശരീരം വാക്കുതന്നെ. ആകാശമാണ്‌ പ്രതിഷ്ഠ. 
പ്രജ്ഞ എന്നുവച്ച്‌ ഇതിനെ-ഈ ബ്രഹ്മത്തെ ഉപാസിക്കണം 
എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. ഹേ യാജ്ഞവല്ക്യ, ഏതു 
പ്രജ്ഞയാണ്‌? എന്നു ജനകന്‍ ചോദിച്ചു. അല്ലയോ സ്രമാട്ടേ, 
വാക്കുതന്നെ പ്രജ്ഞയാകുന്നു എന്നു യാജ്ഞവല്‍ക്യന്‍ പറ 
ഞ്ഞു. വാക്കുകൊണ്ടാണല്ലോ ബന്ധു അറിയപ്പെടുന്നത്‌. ജഗ്വേ 
ദവും യജൂര്‍വേദവും സാമവേദവും അഥര്‍വ്വാങ്ഗിരസവും 
ഇതിഹാസവും പുരാണവും വിദ്യകളും ഉപനിഷത്തുകളും 
ശ്ലോകങ്ങളും സൂത്രങ്ങളും അനുവ്യാഖാനങ്ങലും വ്യാഖ്യാന 
ങ്ങലും യാഗംകൊണ്ടുണ്ടാകുന്ന പുണ്യവും ഹോമം നിമിത്ത 
മുള്ള പുണ്യവും അന്നദാനത്താലുണ്ടാകുന്ന പുണ്യവും പാന 
ദാനം കൊണ്ടു സിദ്ധിക്കുന്ന പുണ്യവും ഈ ലോകവും- ഈ 
ജന്മവും പരമമായ ലോകവും-ഇനിയുള്ള ജന്മവും എല്ലാ ഭൂത 
ങ്ങളും വാക്കുകൊണ്ടുതന്നെയാണ്‌. സ്രമാട്ടേ, വാക്കുതന്നെ 
യാണ്‌ പരമമായ ബ്രഹ്മം. ആരാണോ ഇപ്രകാരം അറിഞ്ഞു 
കൊണ്ടി ഇതിനെ- ഈ വാക്കാകുന്ന ബ്രഹ്മത്തെ ഉപാസിക്കു 
ന്നത്‌, ഇവനെ വാക്ക്‌ ഉപേക്ഷിക്കയില്ല. എല്ലാ ഭൂതങ്ങളും ഇവനെ 
അഭിക്ഷരിക്കുന്നു-സന്തോഷിപ്പിക്കുന്നു. ദേവനായിത്തീര്‍ന്നിട്ട്‌ 
ഇവന്‍ ദേവന്മാരെ അപിഗമിക്കും-ദേവന്മാരില്‍ ലയിക്കും എന്നു 
യാജ്ഞവല്‍ക്യന്‍ തുടര്‍ന്നു പറഞ്ഞു. ആനയെപ്പോലെയുള്ള 
ഒരു കാളയോടുകൂടിയ ആയിരം പശുക്കളെ അങ്ങേയ്ക്കു 
ഞാന്‍ തരുന്നു എന്ന്‌ വിദേഹാധിപനായ ജനകന്‍ പറഞ്ഞു. 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു:- അനുശാസിക്കാതെ-ശിഷ്യനെ 
കൃതാര്‍ത്ഥനാക്കാതെ ശിഷ്യനില്‍നിന്നു ധനം സ്വീകരിക്കാന്‍ 
പാടില്ല എന്ന്‌ എന്റെ പിതാവ്‌ വിചാരിച്ചിരുന്നു. 


3. ഉപ- യദേവതേ കശ്ചിദബ്രവീത്‌ തച്യണവ മേ തി 
അഡ്രവീന്മ ഉദങ്കഃ ശാല്ബായനഃ പ്രാണോ 
വ്രൈബഹ്മതി യഥാമാതൃമാന്‍, പിതൃമാ, നാ ചാര്യ 
വന്‍ ബ്രുയാത്‌ തഥാതച്ഛനല്ബായനോ 1 ബ്രവീത്‌ 
പ്രാണോ വൈബ്രഹ്മതി. അപ്രാണതോ ഹി കിം 
സ്യാത്‌? ഇതി. അസ്രവീത്‌ തു തേ തസ്യ f 
യതനം പ്രതിഷ്ഠാം? നമേ f ബ്രവീ ദിത ഏക 
പാദ്വാ ഏതത്സ്രമാ, ഡിതി, സ വൈ നേ ബ്രൂഹി 
യാജ്ഞവലല്‍്ക്യ പ്രാണഏവാ ₹ f യകനാമാകാശഃ 
പ്രതിഷ്ഠാ, പ്രിയ മിത്യേതദുപാസിത. കാപ്രിയതാ 
യാജ്ഞവല്‍ക്യ പ്രാണ ഏവ സ്രമാ ഡിതിഹോവാ 
ച. പ്രാണസ്യ വൈ സ്രമാട്‌, കാമായായാജ്യം യാജ 
യത്യ പ്രതിഗൃഹ്യസ്യ പ്രതി നൃഹ്ണാത്യപി. തത്ര 
വധാശങ്കം ഭവതി യാം ദിശമേതി. പ്രാണസ്യൈവ 
സ്രമാട്‌ കാമായ. പ്രാണോ വൈ സ്ര്മാട്‌ പരമം 


ബ്രഹ്മ. നൈനം പ്രാണോജഹാതി, സര്‍വാണ്യേനാ 
ഭൂതാന്യഭിക്ഷരന്തി, ദേവോഭൂത്വാ ദേവാനപ്യേതി, യ 
ഏവം വിദ്വാനേതദുപാസ്തേ. ഹസ്തൃഷദം സ 
ഹ്രസം ദദാമീ തിഹോവാച നകോ വൈദേഹഃ സ 
ഹോവാച യാജ്ഞവല്‍ക്യഃ പിതാമേ f മന്യത 
നാനനു ശിഷ്യഹരേതേതി. 


ഏതാണോ അങ്ങേയ്ക്ക്‌ ഒരു ആചാര്യന്‍ പറഞ്ഞുതന്നിട്ടു 
ള്ളത്‌ അത്‌ നാം കേള്‍ക്കട്ടെ എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. 
ശൂല്ബന്റെ പുത്രനായ ഉദങ്കന്‍ പ്രാണനാണ്‌ ബ്രഹ്മമെന്ന്‌ 
എനിക്കു പറഞ്ഞുതന്നിട്ടുണ്ട്‌ എന്നു ജനകന്‍ പറഞ്ഞു. എപ്ര 
കാരമാണോ, മാതാവുള്ളവനും പിതാവുള്ളവനും ആചാര്യനു 
ള്ളവനും ആയിരിക്കുന്നവന്‍ പറഞ്ഞുതരുന്നത്‌, അപ്രകാരമാ 
ണ്‌, പ്രാണനാണ്‌ ബ്രഹ്മമെന്ന്‌ ശാല്‍ബായനന്‍ പറഞ്ഞുതന്ന 
ത്‌. പ്രാണിയ്ക്കാത്തവന്‌ -പ്രാണനില്ലാത്തവന്‌ എന്താണ്‌ ഉണ്ടാ 
യിരിക്കുന്നത്‌? എന്നു പറഞ്ഞിട്ട്‌ യാജ്ഞവല്‍ക്യന്‍ ചോദിച്ചു. 
എന്നാല്‍ അതിന്റെ-ആ പ്രാണനാകുന്ന ബ്രഹ്മത്തിന്റെ ആയത 
നത്തേയും പ്രതിഷ്ഠയേയും-മൂന്നുകാലത്തിലുമുള്ള ആശ്രയ 
ത്തേയും ആ ആചാര്യന്‍ അങ്ങേയ്ക്കു പറഞ്ഞുതന്നുവോ? 
എനിക്ക്‌ പറഞ്ഞുതന്നിട്ടില്ല എന്നു ജനകന്‍ പറഞ്ഞു. സ്രമാട്ടേ, 
ഇതു-ഈ ബ്രഹ്മം ഒരു കാലുമാത്രമുള്ളതാണല്ലോ എന്നു 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. അല്ലയോ യാജ്ഞവല്ക്യാ 
ഇതെല്ലാം അറിയാവുന്ന അങ്ങുതന്നെ നമുക്കു പറഞ്ഞുതരിക 
എന്നു ജനകന്‍ അപേക്ഷിച്ചു. പ്രാണന്‍തന്നെയാണ്‌ ഈ ബ്രഹ്മ 
ത്തിന്റെ ശരീരം. ആകാശം ആണ്‌ മൂന്നു കാലത്തിലുമുള്ള 
ആശ്രയം ഇതിനെ പ്രിയം എന്നുവച്ച്‌ ഉപാസിക്കണം എന്നു 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. ഹേ യാജ്ഞവല്ക്യ, ഇതിനുള്ള 
പ്രിയതം എന്താണ്‌? എന്നു ചോദ്യം. സ്രമാട്ടേ, പ്രാണന്‍തന്നെ 
പ്രിയമാണ്‌ എന്നു യാജ്ഞവല്‍ക്യന്‍ മറുപടി പറഞ്ഞു. സ്രമാ 
ട്ടേ, പ്രാണനു വേണ്ടിയാണല്ലോ യജിപ്പിക്കുവാന്‍ പാടില്ലാത്ത 
വനെ യജിപ്പിക്കയും ദാനം വാങ്ങാന്‍ പാടില്ലാത്തവന്റെ ദാനം 
വാങ്ങുകയുംപോലും ചെയ്യുന്നത്‌. ഏതു ദിക്കില്‍ പോകു 
ന്നുവോ അവിടെ വധാശങ്കയുണ്ടാകുന്നു. സ്രമാട്ടേ, ഇതെല്ലാം 
പ്രാണന്‍ പ്രിയനായതുകൊണ്ടുതന്നെ. സ്രമാട്ടേ, പ്രാണന്‍തന്നെ 
യാണ്‌ പരമമായ ബ്രഹ്മം. ആരാണോ ഇപ്രകാരം അറിഞ്ഞു 
കൊണ്ട്‌ ഇതിനെ ഉപാസിക്കുന്നത്‌ ഇവനെ പ്രാണന്‍ ഉപേക്ഷി 
ക്കുകയില്ല. എല്ലാ ഭൂതങ്ങളും ഉപഹാരം മുതലായതു നല്‍കി 
അവനെ സന്തോഷിപ്പിക്കും. ദേവനായിത്തീര്‍ന്ന്‌ ദേവന്മാരെ 
അപിഗമിക്കും എന്നു യാജ്ഞവല്ക്യന്‍ തുടര്‍ന്നു പറഞ്ഞു. 
ഹസ്തിയേപ്പോലുള്ള ട്രഷഭത്തോടുകൂടിയ ആയിരം പശുക്കളെ 
ഞാന്‍ അങ്ങയ്ക്കു തരുന്നു എന്ന്‌ വിദേഹാധിപനായ ജനകന്‍ 
പറഞ്ഞു. അതുകേട്ട യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു: ശിഷ്യനെ 
അനുശാസിച്ച്‌ കൃതാര്‍ത്ഥനാക്കാതെ ശിഷ്യനില്‍നിന്നു ധനം 
വാങ്ങരുതെന്ന്‌ എന്റെ പിതാവ്‌ വിചാരിച്ചിരുന്നു. 


4. ഉപ- യദേവ തേ കശ്ചിദ ബ്രവീത്‌ തച്ഛൃണവാ മേതി. 
അഡ്രവീന്മേബര്‍ക്കുര്‍വാര്‍ഷ്ണ ശ്ചക്ഷുര്‍വൈ 
ബ്രഹ്മതി. യഥാമാതൃമാന്‍ പിതൃമാതാചാര്യവാന്‍ 
(ബൂയാത്‌ തഥാ തദ്വാര്‍ഷ്ണോ ! (ബവീച്ച 
ക്ഷുര്‍വൈ ബ്രഹ്മേതി. അപശ്യതോ ഹി കിം സ്യാദി 
തി. അബ്രവീത്‌ തു തേ തസ്യാ 1 യതനം 


ര 


പ്രതിഷ്ഠാം? നമേ 1 ബ്രവീ ദിതി. ഏക പാദ്വാ 
ഏതത്‌ സ്രമാ ഡിതി. സവൈ നോ ്രൂഹി 
യാജ്ഞവല്‍ക്യ. ചക്ഷുരേവാ 1 യതന മാകാശഃ 
പ്രതിഷ്ഠാ, സത്യമി ത്യേനദുപാസീത. കാ സത്യതാ 
യാജ്ഞ വല്ക്യ? ചക്ഷുരേവ സ്രമാ ഡിതി 
ഹോവാച- ചക്ഷുഷാവൈ സ്രമാട്‌, പശ്യന്തമാഹു 
രദ്രാക്ഷീ രിതി. സ ആഹാദ്രാക്ഷമിതി. തത്‌ സത്യം 
ഭവതി. ചക്ഷുര്‍വൈ സ്രമാട്‌, പരമം ബ്രഹ്മ നൈനം 
ചക്ഷുര്‍ജഹാതി; സര്‍വാണ്യേനം ഭൂതാനൃഭിക്ഷ 
രന്തി; ദേവോ ഭൂത്വാ ദേവാനപ്യേതി യ ഏവം വിദ്യാ 
നേതദു പാസ്തേ. ഹസ്ത്യൃഷഭം സഹസ്രം ദദാമീ 
തി ഹോവാച ജനകോ, വൈ ദേഹഃ. സഹോ വാച 
യാജ്ഞവല്‍ക്യഃ- പിതാമേ 1 മന്യത നാനനുശിഷ്യ 
ഹരേ തേതി. 


ഏതാണോ അങ്ങേയ്ക്ക്‌ ഒരു ആചാര്യന്‍ പറഞ്ഞുതന്നട്ടു 
ളളത്‌ അതു നാം കേള്‍ക്കട്ടെ. എന്നു യാജ്ഞ വല്ക്യന്‍ പറഞ്ഞു. 
വൃഷ്ണന്റെ പുത്രനായ ബര്‍ക്കു എന്ന ആചാര്യന്‍ ചക്ഷു 
സ്സാണ്‌ ബ്രഹ്മമെന്ന്‌ എനിക്കു പറഞ്ഞുതന്നിട്ടുണ്ട്‌ എന്നു ജന 
കന്‍ പറഞ്ഞു. എപ്രകാരമാണോ മാതാവുള്ളവനും പിതാവു 
ളളവനും ആചര്യനുള്ള വനും ആയിട്ടുള്ളവന്‍ പറയുന്നത്‌ അപ്ര 
കാരമാണ്‌ വൃഷ്ണന്റെ പുത്രന്‍ ചക്ഷുസ്സാണ്‌ (ബഹ്മമെന്ന്‌ പറ 
ഞ്ഞുതന്നത്‌ എന്തെന്നാല്‍ കണ്ണു കാണാത്തവന്‌ എന്താണുണ്ടാ 
യിരിക്കാവുന്നത്‌? എന്നു യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. 
പിന്നെയും ചോദിച്ചു- എന്നാല്‍, ആ ബ്രഹ്മത്തിന്റെ ആ യതന 
ത്തേയും-ശരീരത്തെയും പ്രതിഷ്ഠയേയും-മൂന്നു കാലത്തിലു 
മുള്ള ആശ്രയത്തേയും അങ്ങേയ്ക്ക്‌ പറഞ്ഞുതന്നിട്ടുണ്ടോ? 
എനിക്കു പറഞ്ഞുതന്നിട്ടില്ല എന്നു ജനകന്‍ പറഞ്ഞു. സ്രമാ 
ട്ടേ, ഇത്-ഈ ബ്രഹ്മം ഒരു കാലു മാത്രമുളളതാണല്ലോ എന്നു 
യജ്ഞവ്ല്യന്‍ പറഞ്ഞു. അല്ലയോ യാജ്ഞവല്ക്യ, അറിയാ 
വുന്ന അങ്ങുതന്നെ നമുക്കു പറഞ്ഞുതരിക എന്നു ജനകന്‍ 
അപേക്ഷിച്ചു. ആ യതനാ-ശരരം-ചക്ഷുസ്സുതന്നെ. പ്രതിഷ്ഠ- 
മൂന്നു കാലത്തിലുമുള്ള ആശ്രയം-ആകാശമാകുന്നു. സത്യം 
എന്നുവച്ച്‌ ഇതിനെ ഉപാസിക്കണം എന്നു യാജ്ഞവല്ക്യന്‍ 
പറഞ്ഞു. അല്ലയോ യാജ്ഞവല്ക്യ എന്തു സത്യമാണ്‌ ഇതിനു 
ള്ളത്‌? എന്നു ജനകന്‍ ചോദിച്ചു. അല്ലയോ സ്രമാട്ടേ, ചക്ഷു 
സ്സുതന്നെ സത്യമാകുന്നു എന്നുപറഞ്ഞിട്ട്‌ യാജ്ഞവല്ക്യന്‍ 
പറഞ്ഞു: ചക്ഷുസ്സുകൊണ്ടു കാണുന്നവനോട്‌ നീ കണ്ടുവോ? 
എന്നു ചോദിക്കാറുണ്ടല്ലോ. അവന്‍ ഞാന്‍ കണ്ടു എന്നു പറ 
യുന്നു. അതു സത്യംതന്നെ ആകുന്നു. സ്രമാട്ടേ, ചക്ഷുസ്സുത 
ന്നെയാണ്‌ പരമമായ ബ്രഹ്മം. ആരാണോ ഇപ്രകാരം അറിഞ്ഞു 
കൊണ്ട്‌ ഇതിനെ ഉപാസിക്കുന്നത്‌, ഇവനെ ചക്ഷുസ്സ്‌ ഉപേക്ഷി 
ക്കയില്ല. എല്ലാ ഭൂതങ്ങളും ഇവനെ ഉപഹാരാദികള്‍കൊണ്ടു 
സന്തോഷിപ്പിക്കും. അവന്‍ ദേവനായിത്തീര്‍ന്ന്‌ ദേവന്മാരില്‍ 
ലയിക്കും. ഹസ്തിയെപ്പോലെയുള്ള ജഷഭത്തോടുകൂടിയ 
ആയിരം ഗോക്കളെ ഞാന്‍ അങ്ങേയ്ക്കു തരുന്നു എന്ന്‌ വിദേ 
ഹാധിപനായ ജനകന്‍ പറഞ്ഞു. യാജ്ഞവല്കൃയന്‍ അതിനു 
ത്തരം പറഞ്ഞു:- ശിഷ്യനെ അനുശാസിച്ചു കൃതാര്‍ത്ഥനാ 
ക്കാതെ ശിഷ്യനില്‍നിന്നു ധനം വാങ്ങിക്കൂടാ എന്ന്‌ എന്റെ 
പിതാവു വിചാരിച്ചിരുന്നു. 


5. ഉപ- യദേവ തേ കശ്ചിദ ബ്രവീത്‌ തച്ഛ്യണവാ ss 
തി അബ്രവീന്മേ ഗദര്‍ഭീവിപീതോ ഭാരദ്വാ ജഃ 
ശ്രോത്രം വൈപ്രഹ്മേതി, യഥാ മാതൃമാന്‍ പിതൃ 
മാനാചാര്യവാന്‍ ബ്രൂയാത്‌ തഥാതദ്‌ ഭാരദ്വാജോ 
1 ബ്രവീച്ഛേതാത്രം വൈ ബ്രഹ്മതി. അശൃണ്ഡാതോ 
ഹി കിം സ്യാദിതി അബ്രവീത്‌ തുതേ തസ്യ ff യ 
തനം പ്രതിഷ്ഠാം? ന മേ! ബ്രവീ തിതി ഏക 
പാദ്വാ ഏതത്‌ സ്രമാ ഡിതി സ വൈ നോ ബ്രൂഹി 
യാജ്ഞവല്‍ക്യ ശ്രോത്രമേവാ f f യതന, മാകാശഃ 
്രതിഷ്ഠാ ! നന്ത ഇത്വേന ദുപാസിത ക f 
നന്തതാ യാജ്ഞവല്‍്ക്യ? ദിശ ഏവ സ്രമാ, ഡിതി 
ഹോ വാച. തസമാദ്വൈ സ്രമാ, ഡപിയാം കാം ച 
ദിശം ഗച്ഛതി നൈവാസ്യാ അന്തം ഗച്ഛതി അനന്താ 
ഹി ദിശോ, ദിശോ വൈ സ്രമമാട്‌, ശ്രോത്രാ, 
ശ്രോത്രം ജഹാതി, സര്‍വാണ്യേനാം ഭൂതാന്യ ഭിക്ഷ 
രന്തി; ദേവോ ഭൂത്വാ ദേവാനപ്യേതിയ ഏവം 
വിദ്വാനേ തദുപാസ്തേഹസ്ത്യ്യ ഷഭം സഹസ്രം 
ദദാമീ തി ഹോവാച ജനകോ വൈദേഹഃ സഹോ 
വാച യാജ്ഞവലക്യഃ-പിതാമേ ₹ മന്യത നാനനു 
ശിഷ്യ ഹരേ തേതി. 


ഏതാണോ അങ്ങേയ്ക്ക്‌ ഒരു ആചാര്യന്‍ പറഞ്ഞുതന്നിട്ടു 
ള്ളത്‌, അതു നാം കേള്‍ക്കട്ടെ എന്നു യാജ്ഞ വല്ക്യന്‍ പറഞ്ഞു. 
ഭരദ്വാജന്റെ പുത്രനായ ഗര്‍ദഭീവിപീതന്‍ എന്ന ആചാര്യന്‍ 
ശ്രോത്രം തന്നെയാണ്‌ ബ്രഹ്മം എന്ന്‌ എനിക്കു പറഞ്ഞുതന്നി 
ട്ടുണ്ട്‌. എന്നു ജനകന്‍ പറഞ്ഞു. എപ്രകാരമാണോ മാതാവുള്ള 
വനും പിതാവുള്ളവനും ആചാര്യനുള്ള വനും ആയിട്ടുളളവന്‍ 
പറഞ്ഞുതരുന്നത്‌ അപ്രകാരമാണ്‌, ശ്രോത്രം തന്നെയാണ്‌ ബ്രഹ്മ 
മെന്ന്‌ ഭരദ്വാജന്റെ പുത്രൻ പറഞ്ഞത്‌. എന്തെന്നാല്‍, കേള്‍ക്കാന്‍ 
സാധിക്കാത്തവന്‍ എന്താണുണ്ടായിരിക്കുക? എന്നു പറഞ്ഞിട്ട്‌ 
യാജ്ഞവല്ക്യന്‍ ചോദിച്ചു:- എന്നാല്‍ ആ ശ്രോത്രമാകുന്ന 
ബ്രഹ്മത്തിന്റെ ആയതനത്തേയും-ശരീരത്തെയും പ്രതിഷ്ഠയേ 
യും-ആശ്രയത്തേയും പറഞ്ഞുതന്നിട്ടുണ്ടോ? എനിക്ക്‌ 
പറഞ്ഞു തന്നിട്ടില്ല എന്നു ജനകന്‍ മറുപടി പറഞ്ഞു. സ്രമാട്ടേ, 
ഇത്-ഈ പറഞ്ഞുതന്ന ബ്രഹ്മം ഒരു കാലു മാത്രമുളളതാണല്ലോ 
എന്നു യാജ്ഞവല്കൃന്‍ പറഞ്ഞു. അല്ലയോ യാജ്ഞവല്ക്യാ 
അങ്ങുതന്നെ നമുക്കു പറഞ്ഞുതരിക എന്നു ജനകന്‍ അപേ 
ക്ഷിച്ചു. ശരീരം ശ്രോത്രം തന്നെയാണ്‌. ആശ്രയം ആകാശമാ 
കുന്ന അനന്തം എന്നുവച്ച്‌ ഇതിനെ ഉപാസിക്കണം. എന്നു 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. അല്ലയോ യാജ്ഞവല്ക്യാ, ഇതി 
നുള്ള അനന്തത ഏതാണ്‌? എന്നു ജനകന്‍ ചോദിച്ചു. സ്രമാ 
ട്ടേ, ദിക്കുകള്‍ തന്നെയാണ്‌ അനന്തത എന്നു പറഞ്ഞിട്ട്‌ യാജ്ഞ 
വല്ക്യന്‍ പറഞ്ഞു:- അതിനാല്‍ ആണ്‌ സ്രമാട്ടേ, ഏതു ദിക്കി 
ലേയ്ക്കു പോയാലും ഇതിന്റെ അവസാനത്തെ തീര്‍ച്ചയായും 
പ്രാപിക്കാത്തത്‌. ദിക്കുകള്‍ അനന്തങ്ങളാണല്ലലോ. ദിക്കുകള്‍ 
തന്നെയാണ്‌, സ്രമാട്ടേ, ശ്രോത്രം. ശ്രോത്രം തന്നെയാണ്‌, സ്രമാ 
ട്ടേ; പരമമായ ബ്രഹ്മം. ആരാണോ ഇപ്രകാരം അറിഞ്ഞുകൊണ് 
ഇതിനെ ഉപാസിക്കുന്നത്‌, ഇവനെ ശ്രോത്രം ഉപേക്ഷിക്കയില്ല. 
എല്ലാ ഭൂതങ്ങളും ഇവനെ ഉപഹാരാദി സമര്‍പ്പണംകൊണ്ടു 
സന്തോഷിപ്പിക്കും. അവന്‍ ദേവനായിത്തീര്‍ന്ന്‌ ദേവന്മാരെ അപി 


D 


ഗമിക്കും- ദേവന്മാരില്‍ ലയിക്കും. ഹസ്തിയെപ്പോലെയുള്ള 
ജഷഭത്തോടുകൂടിയ ആയിരം ഗോക്കളെ ഞാന്‍ തരുന്നു. എന്ന്‌ 
വിദേഹാധിപനായ ജനകന്‍ പറഞ്ഞു. യാജ്ഞവല്ക്യന്‍ പറ 
ഞ്ഞു. ശിഷ്യനെ അനുശാസിച്ചു കൃതാര്‍ത്ഥനാക്കാതെ ശിഷ്യ 
നോടു ധനം വാങ്ങിക്കൂടാ എന്നു എന്റെ പിതാവ്‌ വിചാരിച്ചി 
രുന്നു. 


6. ഉപ- യദേവ തേ കശ്ചിദ്രബ്രവീത്‌, തച്ഛൃണവാമേതി. 
അബ്രവീന്മേ സത്യകാമോ ജാബാലോമനോ വൈ 
ബ്രഹ്മതി. യഥ മാതൃമാന്‍ പിതൃമാനാചാര്യവാന്‍ 
ബ്രൂയാത്‌, തഥാ തജ്ജാബാലോ ! ബ്രവീന്മനോ 
വൈ ബ്രഹ്മേതി അമനസോഹി കിം സ്യാത്‌? ഇതി. 
അബ്രവീത്‌ തു തേതസ്യാ 17 യതനം പ്രതിഷ്ഠാം/ 
നമേ f ബ്രവീദിതി. ഏകപാദ്വാ ഏതത്‌ സ്രമാ 
ഡിതി. സവൈ നോ ബ്രൂഹി യാജ്ഞവലല്‍്ക്യ. മന 
ഏവാ f  യതന, മാകാശഃ പ്രതിഷ്ഠാ f f നന്ദ 
ഇത്യേനദുപാസീത. കാ 7 നന്ദതാ യാജ്ഞ 
വല്ക്യ? മന ഏവ സ്രമാഡിതി ഹോവാച മനസാ 
വൈ സ്രമാട്‌ സ്ത്രിയമഭിഹാര്യതേ, തസ്യാം പ്രതി 
രൂപഃ പുത്രോ ജായതേ; സ ആനന്ദഃ മനോ വൈ 
സ്രമാട്‌ പരമം ര്രഹ്മ; നൈനം മനോ ജഹാതി, 
സര്‍വാണ്യേനം ഭൂതാന്യഭിക്ഷരന്തി, ദേവോ ഭൂത്വാ 
ദേവാനപ്യേതി യ ഏവം വിദ്വാനേതദുപാസ്തേ. 
ഹസ്ത്യൃഷഭം സഹസ്രം ദദാമീ തി ഹോവാച 
ജനകോ വൈദേഹഃ. സഹോവാച യാജ്ഞ 
വല്‍ക്യഃ- പിതാമേ 1 മന്യത താനനുശിഷ്യ ഹരേ 
തേതി 


ഏതാണോ അങ്ങേയ്ക്ക്‌ ഒരു ആചാര്യന്‍ പറഞ്ഞുതന്നിട്ടു 
ള്ളത്‌, അതു നാം കേള്‍ക്കട്ടെ എന്നു യാജ്ഞ വല്ക്യന്‍ പറഞ്ഞു. 
ജബാലയുടെ പുത്രനായ സത്യകാമന്‍, മനസ്സാണു ബ്രഹ്മമെന്ന്‌ 
എനിക്കു പറഞ്ഞുതന്നിട്ടുണ്ട്‌ എന്നു ജനകന്‍ മറുപടി പറഞ്ഞു. 
എപ്രകാരമാണോ, മാതാവുള്ളവനും പിതാവുള്ളവനും ആചാ 
ര്യനുള്ളവനും ആയിട്ടുള്ളവന്‍ പറഞ്ഞുകൊടുക്കുന്നത്‌, അപ്ര 
കാരമാണ്‌, ജബാലയുടെ പൂ്രന്‍ മനസ്സാണ്‌ ബ്രഹ്മം എന്ന്‌ 
പറഞ്ഞത്‌. എന്തെന്നാല്‍, മനസ്സില്ലാത്തവന്‍ എന്താണുണ്ടായി 
രിക്കാവുന്നത്‌? എന്നു പറഞ്ഞിട്ട്‌ യാജ്ഞവല്‍ക്യന്‍ ചോദിച്ചു. 
എന്നാല്‍ അങ്ങേയ്ക്ക്‌ ആ മനസ്സാകുന്ന ബ്രഹ്മത്തെ ആയതന 
ത്തേയും-ശരീരത്തേയും, പ്രതിഷ്ഠയേയും-ആശ്രയത്തേയും 
പറഞ്ഞുതന്നിട്ടുണ്ടോ? എനിക്കു പറഞഞുതന്നിട്ടില്ല എന്നു ജന 
കന്‍ പറഞ്ഞു. സ്രമാട്ടേ, ഈ ബ്രഹ്മം ഒരു പാദം മാത്രമുളളതാ 
ണല്ലോ എന്നു യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. അല്ലയോ യാജ്ഞ 
വല്ക്യ, അങ്ങനെയുള്ള അങ്ങുതന്നെ നമുക്കുപദേശിച്ചുതരിക 
എന്നു ജനകന്‍ അപേക്ഷിച്ചു. ശരീരം മനസ്സുതന്നെ. പ്രതിഷ്ഠ 
-ആശ്രയം, ആകാശമാകുന്നു. ആനന്ദമെന്നുവച്ച്‌ ഇതിനെ ഉപാ 
സിക്കണം. എന്നു യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞുകൊടുത്തു. 
യാജ്ഞവല്ക്യ, ഇതിനുള്ള ആനന്ദതം എന്താണ്‌? എന്നു ജന 
കന്‍ ചോദിച്ചു. സ്രമാട്ടേ, മനസ്സുതന്നെ ആനന്ദമാകുന്നു എന്നു 
പറഞ്ഞിട്ട്‌ യാജ്ഞവല്ക്യന്‍ പറഞ്ഞു:- സ്രമാട്ടേ, മനസ്സുകൊ 
ണ്ടാണല്ലോ സ്ത്രീയെ പ്രാര്‍ത്ഥിക്കുന്നത്‌. അവളില്‍ അനുരൂപ 
നായ പുത്രന്‍ ജനിക്കുന്നു. അവന്‍-ആ പുത്രൻ-ആനന്ദമാകു 


ന്നു-ആനന്ദഹേതുവാകുന്നു. സ്രമാട്ടേ, മനസ്സുതന്നയാണ്‌ പത്‌ 
മമായ ബ്രഹ്മം. ആരാണോ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്‌ ഇതിനെ 
ഉപാസിക്കുന്നത്‌ ഇവനെ മനസ്സ്‌ ഉപേക്ഷിക്കയില്ല. ഇവനെ എല്ലാ 
ഭൂതങ്ങളും ഉപഹാരങ്ങള്‍ സമര്‍പ്പിച്ചും മറ്റും സന്തോഷിപ്പിക്കും. 
അവന്‍ ദേവനായിത്തീര്‍ന്നിട്ട്‌ ദേവന്മാരില്‍ ലയിക്കും. ഹസ്തി 
യെപ്പോലുള്ള ട്ൂഷഭത്തോടുകൂടിയ ആയിരം പശുക്കളെ ഞാന്‍ 
തരുന്നു എന്ന്‌ വിദേഹാധിപനായ ജനകന്‍ പറഞ്ഞു. ആ 
യാജ്ഞവല്ക്യന്‍ പറഞ്ഞു: ശിഷ്യനെ അനുശാസിക്കാതെ 
ശിഷ്യനില്‍നിന്നു ധനം സ്വീകരിച്ചുകൂടാ എന്ന്‌ എന്റെ പിതാവ്‌ 
വിചാരിച്ചിരുന്നു. 


7. ഉപ- യദേവ തേ കശ്ചിദബ്രവീത്‌ തച്ഛൃണവാമേതി. 
അബ്രവീന്മേ വിദഗ്ദ്ധഃ ശാകല്യോ ഹൃദയം വൈ 
ബ്രഹ്മതി. യഥാമാതൃമാന്‍ പിതൃമാനാചാര്യവാന്‍ 
ബ്രൂയാത്‌ തഥാ തച്ഛാകല്യോ ! ബ്രീദ്‌ ധൃതയം 
വൈ ബ്രഹ്മതി. അബ്രവീത്‌ തു തേ തസ്യാ ffo 
തനം, പ്രതിഷ്ഠാം? നമേ f ബ്രവീ ദിതി ഏകപാദ്‌ 
വാ ഏതത്‌ സ്രമാ, ഡിതി. സ വൈ തോ ബ്രൂഹി 
യാജ്ഞവല്‍ക്യ ഹൃദയമേവാ 1 യതന, മാകാശഃ 
പ്രതിഷ്ഠാ, സ്ഥിതിരിത്യേന ദുപാസീത കാ 
സ്ഥിതിതാ യാജ്ഞവല്ക്യ ഹൃദയ മേവ സ്രമാ, 
ഡിതി. ഹോവാച ഹൃദയം വൈ സ്രമാട്‌ 
സർവേഷാം ഭൂതാനാമായതനം ഹൃദയം വൈ 
സ്രമാട്‌ സർവേഷാം ഭൂതാനാം പ്രതിഷ്ഠാഹൃദയേ 
ഹ്യേവ സ്രമാട്‌ സർവാണി ഭൂതാനി പ്രതിഷ്ഠിതാനി 
ഭവന്തി ഹൃദയം വൈ സ്രമാട്‌ പരമം ബ്രഹ്മ. നൈനം 
ഹൃദയം ജഹാതി; സര്‍വാണ്യേനം ഭൂതാന്യഭിക്ഷ 
രന്തി; ദേവോ ഭൂത്വാ ദേവാനപ്യേതി; യ ഏവം 
വിദ്വാനേതദുപാസ്തേ. ഹസ്ത്യ്യ ഷഭം സഹസ്രം 
ദദാമീതിഹോ വാച ജനകോ വൈ ദേഹഃ സഹോ 
വാചയാജ്ഞവല്ക്യഃ:- പിതാ മേ f മന്യത നാന 
നുശിഷ്യ ഹരേതേതി. 


ഏതാണോ അങ്ങേയ്ക്ക്‌ ഒരു ആചാര്യന്‍ പറഞ്ഞുതന്നിട്ടു 
ള്ളത്‌, അത്‌ നാം കേള്‍ക്കട്ടെ എന്നു യാജ്ഞ വല്ക്യന്‍ പറഞ്ഞു. 
ശകലന്റെ പുത്രനായ വിദഗ്ദ്ധന്‍, ഹൃദയമാണ്‌ ബ്രഹ്മം എന്ന്‌ 
എനിക്കു പറ്ഞുതന്നിട്ടുണ്ട്‌ എന്നു ജനകന്‍ ഉത്തരം പറഞ്ഞു. 
എപ്രകാരമാണോ മാതാവുള്ളവനും പിതാവുളള വനും ആചാ 
ര്യനുള്ളവനും ആയിട്ടുള്ളവന്‍ പറഞ്ഞുതരുന്നത്‌, അപ്രകാര 
മാണ്‌ ശാകല്യന്‍ അങ്ങനെ ഹൃദയമാണ്‌ ബ്രഹ്മമെന്നു പറഞ്ഞു 
തന്നത്‌. എന്തെന്നാല്‍, ഹൃദയമില്ലാത്തതവന്‌ എന്താണ്‌ ഉണ്ടാ 
യിരിക്കാവുന്നത്‌? എന്നു പറഞ്ഞിട്ടു യാജ്ഞവല്കന്‍ 
ചോദിച്ചു:- എന്നാല്‍ അങ്ങേയ്ക്ക്‌ അതിന്റെ ആ ബ്രഹ്മ 
ത്തിന്റെ ആയതനത്തേയും-ശരീരത്തേയും പ്രതിഷ്ഠയേയും 
-ആശ്രയത്തേയും പറഞ്ഞുതന്നിട്ടുണ്ടോ? എനിക്ക്‌ പറഞ്ഞുത 
ന്നിട്ടില്ല എന്നു ജനകന്‍ മറുപടി പറഞ്ഞു. സ്രമാട്ടേ, ഈ ബ്രഹ്മം 
ഒരു പാദം മത്രമുളളതാണല്ലോ എന്നു യാജ്ഞവല്ക്യന്‍ പറ 
ഞ്ഞു. അല്ലയോ യാജ്ഞവല്ക്യ അങ്ങുതന്നെ നമുക്ക്‌ പറഞ്ഞു 
തരിക എന്നു ജനകന്‍ അപേക്ഷിച്ചു. ശരീരം ഹൃദയംതന്നെ 
പ്രതിഷ്ഠ- ആശ്രയം ആകാശമാകുന്നു. സ്ഥിതി എന്നുവച്ച്‌ 
ഇതിനെ ഉപാസിക്കണം എന്നു യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. 
അല്ലയോ യാജ്ഞവലക്യ, ഇതിനുള്ള സ്ഥിതിത എന്താണ്‌? 


P 


ര 


എന്നു ജനകന്‍ ചോദിച്ചു. സ്രമാട്ടേ, ഹൃദയംതന്നെ സ്ഥിതിയാ 
കുന്നു എന്നു പറഞ്ഞിട്ട്‌ യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു:- സ്രമാ 

ട്ടേ, ഹൃദയമാണ്‌ എല്ലാ ഭൂതങ്ങള്‍ക്കും ആയതന. സ്രമാട്ടേ, ഹൃദ 
യമാണ്‌ എല്ലാ ഭൂതങ്ങള്‍ക്കും പ്രതിഷ്ഠ. എന്തെന്നാല്‍, സ്രമാ 

ട്ടേ, ഹൃദയത്തില്‍ തന്നെയാണ്‌ എല്ലാ ഭൂതങ്ങലും പ്രതിഷ്ഠിത 

ങ്ങളായിരിക്കുന്നത്‌. സ്രമാട്ടേ, ഹൃദയമാണ്‌ പരമമായ ബ്രഹ്മം. 
ആരാണോ ഇപ്രകാരം അറിഞ്ഞുകൊണ്ട്‌ ഇതിനെ ഉപാസിക്കു 
ന്നത്‌, ഇവനെ ഹൃദയം ഉപേക്ഷിക്കയില്ല ഇവനെ എല്ലാ ഭൂത 

ങ്ങളും ഉപഹാരാദികള്‍കൊണ്ടു സന്തോഷിപ്പിക്കും, അവന്‍ 

ദേവനായിത്തീര്‍ന്നിട്ടു ദേവന്മാരില്‍ ലയിക്കും. ഹസ്തിയെപ്പോ 
ലയുള്ള ജഷഭത്തോടുകൂടിയ ആയിരം ഗോക്കളെ ഞാന്‍ 

തരുന്നു എന്ന്‌ വിദേഹാധിപനായ ജനകന്‍ പറഞ്ഞു. യാജ്ഞ 

വല്ക്യന്‍ പറഞ്ഞു: ശിഷ്യനെ അനുശാസിക്കാതെ ശിഷ്യ 

നില്‍നിന്നും ധനം വാങ്ങരുതെന്ന്‌ എന്റെ പിതാവ്‌ വിചാരിച്ചി 

രുന്നു. 


രണ്ടാം ്രാഹ്മണം 


8. ഉപ- ജനകോ ഹ വൈദേഹഃ കുര്‍ച്ചാദുപാസര്‍പ്പന്ന 
വാ ച നമസ്തേ! സ്തു യാജ്ഞവല്ക്യാനു 
മാശാധീ തി, സഹോവാച- യഥാ വൈ സ്ര്രാണ്‍ 
മഹാന്തമധ്വാന മേഷ്യന്‍ രഥം വാ നാവം വാ സമാ 
ദദീ തൈവമേ വൈതാഭിരുപനിഷദ്ഭീഃ സമാഹി 
താത്മാ 1 സി. ഏവം വൃന്ദാരക ആഡ്യഃ സന്നധീ 
തവേദ ഉക്തോപനിഷത്ക ഇതോ വിമുച്യമാനഃ ക്വ 
ഗമിഷ്യസീ തി. നാഹം തദ്‌ ഭഗവന്‍ വേദയത്ര ഗമി 
ഷ്യാമീ തി അഥ വൈതേ ! ഹം തദ്‌ വക്ഷ്യാമി 
യ്രത ഗമിഷ്യസീ തി. ബ്രവീതു ഗവാ നിതി. 


വിദേഹാധിപനായ ജനകന്‍ കൂര്‍ച്ചമെന്ന ഒരുതരം ആസന 
ത്തില്‍നിന്ന്‌ അടുക്കല്‍ ഇറങ്ങിച്ചെന്നിട്ട്‌ പറഞ്ഞു:- അല്ലയോ 
യാജ്ഞവലല്‍ക്യ-അങ്ങേയ്ക്കു നമസ്കാരം എന്നെ അനുശാസി 
ച്ചാലും! എന്ന്‌. യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു:- സ്രമാട്ടേ എപ്രകാ 
രമാണോ ഒരു ദീര്‍ഘമായ അധ്വാവിനെ ഗമിക്കുവാന്‍ പോകു 
ന്നവന്‍ രഥത്തെയോ നൌവിനേയോ എടുക്കുന്നത്‌, ഇപ്രകാരം 
തന്നെ അങ്ങ്‌ ഈ ഉപനിഷത്തുകളെക്കൊണ്ട്‌ സംയുക്താത്മാ 
വായി-ഒരുക്ക മെല്ലാം പൂര്‍ത്തിയായവനായി ഇരിക്ക്കുന്നു. ഇപ്ര 
കാരം വൃന്ദാകരനും-പൂജ്യനും ധനവാനും വേദങ്ങളെ അധ്യ 
യനം ചെയ്തിട്ടുളളവനും ആചാര്യന്മാരാല്‍ ഉപനിഷത്തുകള്‍ 
ഉപദേശിക്കപ്പെട്ടവനും ആണെങ്കില്‍ അങ്ങ്‌ ഇതില്‍നിന്ന്‌ -ഈ 
ദേഹത്തില്‍നിന്ന്‌ വിട്ടുപോകുമ്പോ എവിടെ പോകും? ഭഗ 
വാനേ, ഞാന്‍ എവിടെയാണോ പോകുവാന്‍ പോകുന്നത്‌, അത്‌ 
ഞാന്‍ അറിയുന്നില്ല എന്നു ജനകന്‍ പറഞ്ഞു. അങ്ങനെയാ 
ണെങ്കില്‍ എങ്ങു എവിടെയാണോ പോകുവാന്‍ പോകുന്നത്‌, 
അത്‌ അങ്ങേയ്ക്ക്‌ ഞാന്‍ പറഞ്ഞുതരാം എന്നു യാജ്ഞവ 
ല്കൃന്‍ പറഞ്ഞു. ഭഗവാന്‍ പറഞ്ഞുതന്നാലും! എന്നു ജനകന്‍ 
പറഞ്ഞു. 


9. ഉപ-ഇന്ധോ ഹ വൈ നാമൈഷ യോ യം ദക്ഷി 
ണേ ക്ഷന്‍ പുരുഷഃ തം വാ ഏതമിന്ധം സന്ത 
മിന്ദ്ര ഇത്യാചണതേ പരോക്ഷേണവൈ. പരോ 
ക്ഷ്രപിയാ ഇവ ഹി ദേവാഃ പ്രത്യക്ഷദ്വിഷഃ 


ദക്ഷിണമായ അക്ഷിയില്‍ ഉള്ള ഈ പുരുഷന്‍ te 
എന്നു പേരുള്ളവനാകുന്നു. ഇന്ധനായിരിക്കുന്ന ഇവനെയാണ്‌ 
പരോക്ഷമായിട്ട്‌ ഇന്ദ്രന്‍ എന്ന്‌ പറയുന്നത്‌. എന്തെന്നാല്‍ പരോ 
ക്ഷപ്രിയന്മാരായ ദേവന്മാര്‍ പ്രത്യക്ഷമായി പേരു പറയുന്നതിനെ 
വെറുക്കുന്നവരാകുന്നു. 


10. ഉപ- അധൈതദ്വാമേ 1 ക്ഷണീ പുരുഷരൂപമേ ഷാ 
1 സ്യ പത്നീ വിരാട്‌; തയോരേഷ സംസ്താവോ 
യ ഏഷോ ! ന്തര്‍ ഹൃദയ ആകാശഃ അഥൈന 
യോരേ ത ദന്നം, യ ഏഷോ ! ന്തര്‍ ഹൃദയേ 
ലോഹിതപിണ്ഡഃ. തഥൈ നയോരേ തത്‌ പ്രാവ 
രണം യദേതദന്തര്‍ ഹൃദ യേജാലകമിവ. അഥൈ 
നയോരേ ഷാസൃതി; സഞ്ച രിണീ, യൈഷാ 
ഹൃദയാ ദൂര്‍ദ്ധ്വാ നാഡ്യുച്ചരതി. യഥാ കേശഃ സഹ 
സ്രധാ ഭിന്ന ഏവമസ്യൈതാഹിതാ നാ മനാസ്യോ 
7 ന്തന്തര്‍ ഹൃദയേ പ്രതിഷ്ഠിതാ ഭവന്തി ഏതാ 
ഭിര്‍വ്വാ ഏതദാസ്രവ ദാധ്സവതി തസ്മാദേഷ പ്രവി 
വിക്താഹാരതര ഇവൈവ ഭവത്യസ്മാച്ഛാരീ രാദാ 
ത്മനഃ 


പിന്നെ ഇടത്തുകണ്ണില്‍ ഉള്ള ഈ പുരുഷരൂപം ഈ 
ഇന്ദ്രന്റെ പത്നിയായ വിരാട്ടാകുന്നു. ഹൃദയമദ്ധ്യത്തില്‍ ഉള്ള 
ഈ ആകാശം ഏതോ ഇത്‌ അവരുടെ -ആ ഇന്ദ്രന്റെയും ഇന്ദ്രാ 
ണിയുടെയും സംസ്താവമാകുന്നു. പിന്നെ, ഹൃദയാന്തര്‍ഭാഗ 
ത്തിലുള്ള പിണ്ഡാകൃതിയെ പ്രാപിച്ചിരിക്കുന്ന രക്തം ഏതോ 
ഇത്‌ അവരുടെ അന്നമാകുന്നു. പിന്നെ ഹൃദയാന്തര്‍ഭാഗത്തില്‍ 
ഈ വലപോലെയുള്ളത്‌ ഏതോ ഇത്‌ ഇവരുടെ പ്രാവരണമാ 
കുന്നു. പിന്നെ ഹൃദയത്തില്‍ നിന്ന്‌ ഈര്‍ദ്ധ്വാഭിമുഖിയായി 
ഏതു നാഡിയാണോ പോകുന്നത്‌ ഇത്‌ ഇവരുടെ സഞ്ചരിക്കു 
ന്നതിനുള്ള സൃതിയാകുന്നു. ആയിരമായിട്ടു ഭേദിക്കപ്പെട്ട 
കേഷം-തലനാര്‍ ഏതു പ്രകാരമോ ഇപ്രകാരമുള്ള ഹിതകള്‍ 
എന്ന്‌ പേര്‍ പറയുന്ന ഈ ദേഹത്തിന്റെ നാഡികള്‍ ഹൃദയാ 
ന്തര്‍ഭാഗത്തില്‍ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവയില്‍ കൂടിയാണ്‌ 
ഒലിച്ചുപോകുന്ന ഈ അന്നം പോകുന്നത്‌. അതിനാല്‍ ഈ 
ലിംഗാത്മാവ്‌ ഈ ശരീരമാകുന്ന ആത്മാവിനേക്കാല്‍ സൂക്ഷ്മ 
തരമായ ആഹാരത്തോടുകൂയിവ തന്നെ ആകുന്നു. 


1. ഉപ- തസ്യ പ്രാചീദിക്‌ പ്രാഞ്ചഃ പ്രാണാ, ദക്ഷിണാ 
ദിഗ്ദക്ഷിണേ പ്രാണാഃ, പ്രതീചീദിക്‌ പ്രത്യഞ്ചഃ 
്രാണാ, ഉദീചീ ദിഗുദഞ്ചഃ പ്രാണാ ഉരര്‍ദ്ധ്വ 
ദിഗൂര്‍ദ്ധ്വാഃ പ്രാണാ, അവാചീ ദിഗവാഞ്ചഃ പ്രാണാഃ, 
സര്‍വാദിശഃ സര്‍വേ പ്രാണാഃ സ ഏഷ നേതിനേതി 
ആത്മാ ! ഗൃഹ്യോ ന ഹി ഗൃഹ്യതേ ! ശീര്യോ ന 
ഹി ശീര്യതേ f സങ്ഗോ ന ഹി സജ്യതേ f 
സിതോ ന വ്യഥതേ ന രിഷൃതി അഭയം വൈ 
ജനക പ്രാപ്തോ f സി തിഹോവാച യാജ്ഞ 
വല്‍ക്യഃ സ ഹോവാച ജന കോ വൈദേ ഹോ 
ഭയം ത്വാ ഗച്ഛതാദ്‌ യാജ്ഞവല്ക്യ യോ നോ ഭഗ 
വന്നഭയം വേദയസേ; നമസ്തേ 1 സ്തിമേ വിദേ 
ഹാ അയമഹമസ്തി 


P 


1 


ആ വിദ്വാന്‌ കിഴക്കേദിക്ക്‌ കിഴക്കുള്ള പ്രാണങ്ങളാകുന്നു. 
തെക്കേദിക്കു തെക്കുള്ള പ്രാണങ്ങളാകുന്നു. പടിഞ്ഞാറേദിക്കു 
പടിഞ്ഞാറുള്ള പ്രാണങ്ങളാകുന്നു. വടക്കുദിക്കു വടക്കുള്ള 
പ്രാണങ്ങളാകുന്നു. മുകളിലുള്ള ദിക്കു മുകളിലുള്ള പ്രാണ 
ങ്ങളാകുന്നു. താഴയുള്ള ദിക്കു താഴെയുള്ള പ്രാണങ്ങളാകു 
ന്നു. എല്ലാ പ്രാണങ്ങളുമാകുന്നു. ഇതാണ്‌ നേതിനേതി എന്നു 
മധുകാണ്ഡത്തില്‍ നിര്‍ദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആത്മാവ്‌. ഈ 
ആത്മാവ്‌ ഗ്രഹിക്കപ്പെടുവാന്‍ കഴിയാത്തതാകുന്നു. എന്തെ 
ന്നാല്‍, അതു ഗ്രഹിക്കപ്പെടുവന്നില്ല. പൊടിഞ്ഞുപോകാത്തതാ 
കുന്നു. എന്തെന്നാല്‍ പൊടിഞ്ഞുപോകുന്നില്ല. സങ്ഗമില്ലാത്ത 
താകുന്നു. എന്തെന്നാല്‍ സംഗത്തെ പ്രാപിക്കുന്നില്ല. ബന്ധിക്ക 
പ്പെടാത്തതാകുന്നു. എന്തെന്നാല്‍ വൃഥിക്കുന്നില്ല. അതിനാല്‍ 
ഹിംസയെ പ്രാപിക്കുന്നില്ല. നശിക്കുന്നില്ല. അല്ലയോ ജനക, 
അഭയത്തെ അങ്ങ്‌ പ്രാപ്തനായിരിക്കുന്നു എന്നു യാജ്ഞവ 
ല്ക്യന്‍ പറഞ്ഞു. ആ വിദേഹാധിപനായ ജനകന്‍ പറഞ്ഞു:- 
അല്ലയോ യാജ്ഞ വലക്യ ഭഗവാനേ എനിക്കു അഭയത്തെ അറി 
യിച്ചുതരുന്ന അങ്ങേയും അഭയം-അര്‍ത്ഥശുന്യമായിട്ടുള്ളത്‌ 
പ്രാപിക്കട്ടെ. അങ്ങേയ്ക്ക്‌ നമസ്ക്കാരം! വിദേഹങ്ങള്‍ ഇതാ! 


ഞാന്‍ ഇതാ! 


മൂന്നാം (ബ്രാഹ്മണം 


12. ഉപ ജനകം ഹ വൈദേഹം യാജ്ഞവല്‍ക്യാ ജഗാമ 
സമേനേ ന വദിഷ്യ ഇതി. അഥ ഹ യജ്ഞനകശ്ച 
വൈദേഹോ യാജ്ഞ വല്‍ കൃശ്ചാഗ്നി ഹോത്രേ 
സമൂദാ തേ. തസ്മൈഹ യാജ്ഞവല്‍ക്യോ വരം 
ദദ സ ഹ കാമപ്രശ്നമേവ വവ്രേ തം ഹ സ്മൈ 
ദദൌ. തം ഹ സ്രമാഡേവ പൂര്‍വ്വം പ്രപച്ഛ 


വിദേഹാധിപനായ ജനകന്റെ അടുക്കല്‍ യാജ്ഞ വല്‍ക്യന്‍ 
ചെന്നു. അദ്ദേഹം-യാജ്ഞ വല്‍ക്യന്‍ രാജാവിനു ഞാന്‍ ഒന്നും 
പറഞ്ഞുകൊടുക്കുകയില്ല എന്ന്‌ വിചാരിച്ചിരുന്നു. എന്നാല്‍ 
എപ്പോള്‍ വിദേഹാധിപനായ ജനകനും യാജ്ഞവല്‍ക്യനും 
അഗ്നിഹോത്രവിഷയത്തില്‍ സംവാദം ചെയ്തിരുന്നുവോ 
അപ്പോള്‍ അദ്ദേഹത്തിന്‌ -ജനകന്-യാജ്ഞവല്‍ക്യന്‍ വരംകൊ 
ടുത്തു. അദ്ദേഹം-ജനകന്‍ -ഇഷ്ടംപോലെ ചോദിക്കുവാനുള്ളഅ 
നുവാദം വരിച്ചു: ആ വരത്തെ അദ്ദേഹത്തിന്‌ -ജനകന്-കൊടു 
ക്കുകയും ചെയ്തു. യാജ്ഞവല്‍ക്യനോട്‌ സ്രമാട്ടുതന്നെ 
ആദ്യം ചോദിച്ചു: 


13. ഉപ- യാജ്ഞവല്ക്യ, കിം ജ്യോതിരയം പുരുഷ 
ഇതി. ആദിത്യജ്യോതിഃ സ്രമാ, ഡിതി ഹോ വാച:- 
ആദിത്യേ നൈവായം ജ്യോതിഷാ 4 സ്തേ, പല്യ 
യതേ, കര്‍മ്മകുരുതേ, വിപല്യേ തീതി ഏവമേവൈ 
തദ്‌ യാജ്ഞവല്‍ക്യ. 


യാജ്ഞവല്‍ക്യ, ഈ പുരുഷന്‍ എന്തു ജ്യോതിസ്സോടുകൂ 
ടിയവനാണ്‌ എന്നു രാജാവു ചോദിച്ചു. സ്ര്മാട്ടേ, ആദിത്യനാ 
കുന്നു ജ്യോതിസ്സോടുകൂടിയവനാകുന്നു എന്നു പറഞ്ഞിട്ട്‌ 
യാജ്ഞവല്‍ക്യന്‍ തുടര്‍ന്നു. ഈ പുരുഷന്‍ ആദിത്യനാകുന്ന 
ജ്യോതിസ്സുകൊണ്ടുതന്നെയാണ്‌, ഇരിക്ണ്ണ തും, പോകുന്നതും, 
ജോലി ചെയ്യുന്നതും. 


14. ഉപ- അസ്തമിത ആദിത്യേ യാജ്ഞവല്ക്യ കിം 
ജ്യോതിരേവായം പൂരുഷ ഇതി ചന്ദ്രമാ ഏവാസ്യ 
ജ്യോതിര്‍ഭവതീതി ചന്ദ്രമസൈവായം ജ്യോതിഷാ 
സ്തേ പല്യയതേ കര്‍മ കുരുതേ വിപല്യേതീത്യേവ 
മേവൈതദ്‌ യാജ്ഞവല്ക്യ, 


ഹേ യാജ്ഞവല്ക്യാ, ആദിത്യന്‍ അസ്തമിക്കുമ്പോല്‍ ഈ 
പുരുഷന്‍ ഏതില്‍ ജ്യോതിസ്സുളളവനാകും? യാജ്ഞവല്കന്‍ 
പറഞ്ഞു. ഈ സമയത്ത്‌ ചന്ദ്രനില്‍ അവന്റെ ജ്യോതിസ്സുണ്ടാ 
കും, ചന്ദ്രന്റെ രൂപത്തിലുള്ള ജ്യോതിസ്സുവഴി ഇവന്‍ ഇരിക്കു 
കയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും കര്‍മ്മം ചെയ്യു 
കയും തിരിച്ചുപോകുകയും ചെയ്യുന്നു. ജനകന്‍ ചോദിച്ചു. ഹേ 
യാജ്ഞവല്ക്യാ, ഈ കാര്യം ഇങ്ങനെതന്നെയാണോ 


15. ഉപ-അസ്തമിത ആദിത്യേ യാജ്ഞവല്ക്യ ചന്ദ്ര 
മസ്യസ്തമിതേ കിം ജ്യോതിരേവായം പുരുഷ 
ഇത്യ ഗ്നിരേവാസ്യ ജോതിര്‍ഭവതിീതൃഗ്നിരേന 
വായം ജ്യോതിഷാസ്തേ പല്യയതേ കര്‍മ കരുതേ 
വിപല്യേതീത്യേവമേവൈതദ്‌ യാജ്ഞവല്ക്യ. 


ജനകന്‍ ചോദിച്ചു ഹേ യാജ്ഞ വലക്യാ, ആദിത്യന്‍ അസ്ത 
മിച്ചുപോയി കഴിഞ്ഞിട്ടും ഈ പുരുഷന്‍ ഏതില്‍ ജ്യോതിസ്സു 
ള്ളവനാകും. യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. അവന്റെ ജ്യോതിസ്സ്‌ 
അഗ്നിയിലാകുന്നു. അവന്‍ അഗ്നി രൂപജ്യോതിസ്സുവഴി ഇരി 
ക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുകയും കര്‍മ്മങ്ങള്‍ 
ചെയ്യുകയും കര്‍മ്മത്തെ വരിക്കുകയും ചെയ്യുന്നു. ഹേ 
യാജ്ഞവല്ക്യാ! ഈ കാര്യം അങ്ങനെയാണോ. 


16. ഉപ. അസ്തമിത ആദിത്യേ യാജ്ഞവല്ക്യ ചന്ദ്ര 
മസ്യസ്തമിതേ ശാന്തേ ! ഗ്ന കിം ജ്യോതിരേ 
വായം പുരുഷ ഇതിവാഗേ വാസ്യ ജ്യോതിര്‍ഭവ 
തീതി, വാചൈവായം ജ്യോതിഷാസ്തേ പല്യയതേ 
കര്‍മ കുരുതേ പിപല്യേതീതി തസ്മാദ്‌ വൈ 
സ്രമാഡപി യത്ര സ്വഃ പാണ്ടിര്‍ന വിനിര്‍ജ്ഞായതേ 
[ ഥ യത്ര വാഗുച്ചരത്യുപൈവ തത്ര ജ്യോതിത്യേ 
വമേ വൈതദ്‌ യാജ്ഞവല്ക്യ. 


ഹേ യാജ്ഞവല്ക്യ, ആദിത്യന്‍ അസ്തമിച്ചുകഴിയുമ്പോ 
ഴും, ചന്ദ്രന്‍ അസ്തമിച്ചുകഴിയുമ്പോഴും, അഗ്നി ശാന്തമായി 
ക്കഴിയുമ്പോഴും ഈ പുരുഷന്‍ ഏതില്‍ ജ്യോതിസ്സോടുകൂടി 
യവാനകുന്നു? യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. വാക്കുതന്നെ 
ഇവന്റെ ജ്യോതിസ്സായിത്തീരുന്നു. ഇവന്‍ വാഗ്രൂപമാകുന്ന 
ജ്യോതിസ്സ്‌ വഴിയായിതന്നെ ഇരിക്കുകയും, അങ്ങിനെ വീണ്ടും 
സഞ്ചരിക്കുകയും, കര്‍മ്മം അനുഷ്ഠിക്കുകയും, മടങ്ങിവരി 
കയും ചെയ്യുന്നു. ഹേ സ്രമാട്ട്‌, എവിടെ അങ്ങയുടെ കരങ്ങള്‍ 
എത്തിപ്പെടുന്നില്ലയോ, അവിടെ ആ നിമിഷത്തില്‍ വാണി ഉച്ച 
രിക്കപ്പെടുയും കടന്നുപോകുകയും ചെയ്യുന്നു. ഹേ യാജ്ഞ 
വല്ക്യ ഇക്കാര്യം അങ്ങിനെതന്നെയാണോ? 


17. ഉപ- അസ്തമിത ആദിത്യേ യാജ്ഞവല്ക്യ ചന്ദ്ര 
മസ്യസ്തമിതേ ശാന്തേ ! ഗ്ന ശന്തായാം വാചി 
കിം ജ്യോതിരേവായം പുരുഷ ഇത്യത്മൈവാസ്യ 


2 


ജ്യോതിര്‍ഭവതീത്യത്മനൈവായം ജ്യോതിഷാസ്തേ 
പല്യയതേ കര്‍മ കുരുതേ വിപല്യേതീതി. 


ഹേ യാജ്ഞവല്‍ക്യ, ആദിത്യന്‍ അസ്തമിച്ചതിനുശേഷവും, 
ചന്ദ്രന്‍ അസ്തമിച്ചതിനു ശേഷവും അഗ്നി ശാന്തമാതിനു ശേഷ 
വും, വാക്ക്‌ ശാന്തമായതിനുശേഷവും ഈ പുരുഷന്‍ ഏതില്‍ 
ജ്യോതിസ്സോടുകൂടി വസിക്കുന്നു? യാജ്ഞവലക്യന്‍ പറഞ്ഞു 
ആത്മാവുതന്നെ യാണ്‌ ഇവന്റെ ജ്യോതിസ്സായിത്തീരുന്നത്‌. ഈ 
ആത്മാവാകുന്ന ജ്യോതിസ്സ്‌ വഴിയായി തന്നെ അവന്‍ ഇരിക്കു 
കയും, അങ്ങിങ്ങു സഞ്ചരിക്കുകയും, കര്‍മ്മം ചെയ്യുകയും 
പിന്നീട്‌ മടങ്ങിവരികയും ചെയ്യുന്നു. 


18. ഉപ- കതമ ആത്മേതി യോ ! ഥം വിജ്ഞാനമ യഃ 
(പാണേഷു ഹൃദ്യന്തര്‍ജ്യോതിഃ പുരുഷഃ സ 
സമാനഃ സന്നുഭ ലോകാവനു സഞ്ചരതി ധ്യായ 
തീവ ലേലായതീവ സ ഹി സ്വപ്നോ ഭൂത്വേമം 
ലോകമതിക്രാമതി മൃത്യോ രൂപാണി. 


ആത്മാവ്‌ എന്താകുന്നു? യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. 
യാതൊന്ന്‌ പ്രാണങ്ങലില്‍ ബുദ്ധിവൃദ്ധികള്‍ക്കുള്ളില്‍ വസിക്കു 
ന്നതും വിജ്ഞാനമയവും, ജ്യോതിസ്വരൂപനുമായ പുരുഷനാ 
യിരിക്കുന്നുവോ, അതും സമാനമായി (ബുദ്ധിവൃത്തികള്‍ക്കു 
സദൃശം) ഇഹലോകത്തിലും, പരലോകത്തിലും രണ്ടിലും 
സഞ്ചരിക്കുന്നു. അത്‌ (ബുദ്ധിവ്ൃത്തികള്‍ക്കനുസരിച്ചി) ചിന്തി 
ക്കുന്നതുപോലെയും, പ്രവര്‍ത്തിക്കുന്നതുപോലെയും ആകു 
ന്നു. അതുതന്നെ സ്വപ്നമായി ഈ ലോകത്തേയും, മൃത്യുരൂ 
പങ്ങളേയും അതിക്രമണം ചെയ്യുന്നു. 


19. ഉപ- സ വാ അയം പുരുഷോ ജായസാനഃ ശരീര 
മഭി സംപദ്യമാനഃ പാപ്മഭിഃ സ ഓ സൃജ്യതേ സ 
ഉത്ക്രാമന്‍ (്വിയമാണഃ പാപ്മനോ വിജഹാതി. 


അത്‌ ഈ പുരുഷ ജന്മം സ്വീകരിക്കുന്ന സമയം ശരീരത്തെ 
ആത്മഭാവത്തോടുകൂടി സ്വികരിച്ചുകൊണ്ട്‌ പാപങ്ങളുമായി 
കൂടിച്ചേരുകയും, മരിക്കുന്ന സമയത്ത്‌-ഉത്ക്രമണ സമയത്ത്‌ 
-പാപങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. 


20. ഉപ: തസ്യ വാ ഏതസ്യ പുരുഷസ്യ വേ ഏവ 
സ്ഥാനേ ഭവത ഇദം ച പരലോകസ്ഥാനം ച 
സാധ്യം തൃതീയം സ്വപ്നസ്ഥാനം തസ്മില്‍ 
സംധ്യേ സ്ഥാനേ തിഷ്ഠന്നേതേ ഉഭേ സ്ഥാനേ 
പശ്യതീദം ച പരലോകസ്ഥാനം ച, അഥ യഥാ 
ക്രമോ 1 യപര ലോകസ്ഥാനേ ഭവതി തമാക്രമ 
മാര്രമ്യോ ഭയാല്‍ പാപ്മന ആനന്ദാ ഓംശ്ച 
പശൃതി സ യ്ത പ്രസ്വപിത്യസ്യ ലോകസ്യ 
സര്‍വ്വാവതോ മാത്രാമപാദായ സ്വയം വിഹത്യ 
സ്വയം നിര്‍മായ സ്വേനഭാസാ സ്വേന ജ്യോതിഷാ 
പ്രസ്വപിത്യ ത്രായം പുരുഷഃ സ്വയം ജ്യോതിര്‍ഭവതി. 


അത്‌ ഈ പുരുഷന്റെ ഇഹലോകസ്ഥാനം പരലോക 
സ്ഥാനം എന്ന രണ്ട്‌ സ്ഥാനങ്ങളാകുന്നു. ഇവന്റെ മൂന്നാമത്തെ 
സ്ഥാനം സ്വപ്നസ്ഥാനമായ സന്ധ്യാസ്ഥാനമാകുന്നു. ആ 
സന്ധ്യാസ്ഥാനത്തു സ്ഥിതിചെയ്തുകൊണ്ട്‌ ഇവന്‍ ഈ ലോക 
രൂപമാകുന്ന സ്ഥാനത്തേയും പരലോകരൂപമായ സ്ഥാന 


ത്തേയും വീക്ഷിക്കുന്നു. ഈ പുരുഷന്‍ നന്‌ 
നുവേണ്ടി എപ്രകാരം സാധനകളാല്‍ സമ്പന്നനായിരിക്കുന്നു 
വോ, അവയെ ആശ്രയിച്ച്‌ ഇവന്‍ പാപത്തേയും (ദുഃ ഖം) ആന 
ന്ദത്തേയും-രണ്ടിനേയും കാണുന്നു. ഇവന്‍ ഉറങ്ങുന്ന സമയം 
ഈ സര്‍വ്വസ്വമായ ലോകത്തിന്റെ മാത്രയെ എടുത്ത്‌, സ്വയ 
മായിത്തന്നെ ഈ സ്ഥൂലശരീരത്തെ നിശ്ചേഷ്ടമാക്കി, അതു 
പോലെ സ്വയമായി തന്റെ വാസനാമയമായ ദേഹത്തെ രചി 
ച്ച്‌, തന്റെ പ്രകാശത്തോടുകൂടി ആയത്‌ തന്റെ ജ്യോതിസ്വരൂപ 
ത്തോടുകൂടി ശയിക്കുന്നു; ഈ അവസ്ഥയില്‍ ഈ പുരുഷന്‍ 
സ്വയം ജ്യോതിസ്വരൂപനായിത്തീരുന്നു. 


21. ഉപഃ ന തത്ര രഥാ ന രഥയോഗാ ന പന്ഥാനോ 
ഭവന്യഥ രഥാന്‍ രഥയോഗാന്‍ പഥഃ സ്യജതേ ന 
തത്രാനന്ദാ മുദഃ പ്രമുദോ ഭവന്ത്യഥാനന്ദാന്മുദഃ 
പ്രമുദഃ സുജതേ, ന തത്ര വേശാന്താഃ പുഷ്ക 
രിണ്യഃ സ്രവന്ത്യോ ഭവന്ത്യഥ വേശാന്താന്‍ പുഷ്ക 
രിണീഃ സ്രവന്തീഃ സ്യജതേ സ ഹി കർതാ 


ആ അവസ്ഥയില്‍ രഥമില്ല, രഥത്തില്‍ പൂട്ടുന്നവ (അശ്വ 
ങ്ങശൃയില്ല, മാര്‍ഗ്ഗമില്ല. എന്നാല്‍ അവന്‍ രഥവും, രഥത്തില്‍ 
പൂട്ടുന്നവയും, വഴികളും സൃഷ്ടിക്കുന്നു. ആ അവസ്ഥയില്‍ 
ആനന്ദം, മോദം, പ്രമോദം ഇവയൊന്നും ഇണ്ടാകുന്നില്ല. 
എന്നാല്‍ അവന്‍ ആനന്ദം, മോദം, പ്രമോദം ഇവയെ സൃഷ്ടി 
ക്കുന്നു. അവിടെ ചെറിയ ചെറിയ കളങ്ങളും, സരസ്സുകളും, 
നദികളും ഉണ്ടായിരിക്കുന്നില്ല; അവന്‍ കുളങ്ങളും, സരസ്സു 
കളും, നദികളും സൃഷ്ടിക്കുന്നു- അവന്‍തന്നെ അവയുടെ 
കര്‍താവാകുന്നു. 


22. ഉപഃ തദേതേ ശ്ലോകാ ഭവന്തി, സ്വപ്നേന ശാരീര 
മഭിപ്രഹത്യാ സുപ്തഃ സുപ്താനഭിചാകശീതി, 
ശുക്ര മാദായ പുനരൈതി സ്ഥാനഓംഹിരണ്യമയഃ 
പുരു ഷ ഏകഹഓംസഃ. 


ഈ വിഷയം സംബന്ധിച്ചുള്ളതാണ്‌ ഈ ശ്ലോകങ്ങള്‍-ആ 
ത്മാവ്‌ സ്വപ്നം വഴിയായി ശരീരത്തെ നിശ്ചവേഷ്ടുമാക്കിയിട്ട്‌ 
സ്വയം ഉറങ്ങാതെ നിദ്രയിലാണ്ട എല്ലാ വസ്തുക്കളേയും പ്രകാ 
ശിപ്പിക്കുന്നു. അവന്‍ ശുദ്ധമായ ഇന്ദ്രിയ മാത്രാരൂപത്തെ 
സ്വീകരിച്ച്‌ വീണ്ടും ജാഗരിത സ്ഥാനത്തു വന്നുചേരുന്റഠു. 
ഹിരണ്യ (ജ്യോതിസ്വരൂപന്‍0 പുരുഷന്‍ ഏകനായിത്തന്നെ 
സഞ്ചരിക്കുന്നു. 


23. ഉപഃ പ്രാണേന രക്ഷണവരം കുലായം ബഹിഷ്‌ 
കൃലായാദമൃതശ്ചരിത്വാ, സ ഈയതേടവ്യതോ യത്ര 
കാമഓംഹിരണ്യമയഃ പുരുഷ ഏകഹദഓാംസം. 


ഈ നികൃഷ്ടമായ ശാരീരികപ്രാണനില്‍നിന്നും രക്ഷപെട്ടു 
കൊണ്ട്‌ അവന്‍ അമൃതധര്‍മ്മാവായ ശരീരത്തോടു കൂടി വെളി 
യില്‍ സഞ്ചരിക്കുന്നു. ആ ഏകനായി സഞ്ചരിക്കുന്ന ഹിരണ്മ 
യനായ അമൃതപുരുഷന്‍ എവിടെ വാസനയുണ്ടാകുന്നുവോ, 
അങ്ങോട്ടു കടന്നു പോകുന്നു. 


24. ഉപഃ സ്വപ്‌നാന്ത ഉച്ചാവചമീയമാനോ രൂപാണി 
ദേവഃ കുരുതേ ബഹൂനി, ഉതേവ സ്ധ്രീഭിഃ സഹ 
മോദമാനോ ജക്ഷദുതേവാപി ഭയാനി പശ്യന്‍ 


1 


N 


yy 


ആ ദേവന്‍ സ്വപ്നസ്ഥാനത്തില്‍ ഉച്ചനീചഭാവങ്ങലെ പ്രാപി 
ച്ചുകൊണ്ട്‌ വിഭിന്ന രൂപങ്ങള്‍ സ്വീകരിക്കുന്നു. ഇതുപോലെ 
തന്നെ സ്ത്രീകളോടുകൂടി ആനന്ദമനുഭവിക്കുന്നു. (മിത്രങ്ങളോ 
ടുകൂടി) ചിരിച്ചുകളിക്കുന്നു. (വ്യാ്ഘാദികളെ) ഭയന്നു ജീവി 
ക്കുന്നു. 


25. ഉപഃ ആരാമമസ്യ പശ്യന്തി ന തം പശൃതി കശ്ച 
നേതി, തം നായതം ബോധയേദിത്യാഹുഃ, ദുര്‍ഭി 
ഷജ്യ ഓം ഹാസ്മൈ ഭവതി യമേഷ ന പ്രതി 
പദ്യതേ, അഥോ ഖല്വാഹൂര്‍ജാഗരിതദേശ ഏവാ 
സൈ്യൈഷ ഇതി യാനി ഹ്യേവ ജാഗ്രത്‌ പശ്യതിതാനി 
സുപ്ത ഇത്യത്രായം പുരുഷഃ സ്വയം ജ്യോതിര്‍ 
ഭവതി സോ ₹ ഹം ഭഗവതേ സഹ്രസം ദദാമ്യത 
ഈര്‍ധ്വ വിമോക്ഷായ ബ്രൂഹീതി. 


എല്ലാ മനുഷ്യരും അവന്റെ സുഖത്തെ (ക്രീഡാസാമഗ്രി 
കളെ) മാത്രം കാണുന്നു, അവനെ ആരും കാണുന്നില്ല. ആ ഉറ 
ങ്ങിക്കഴിയുന്ന ആത്മാവിനെ പെട്ടെന്ന്‌ ഉണര്‍ത്തരുത്‌ എന്ന്‌ 
(വൈദ്യന്മാര്‍) പറയുന്നു. യാതൊരിന്ദ്രിയപ്രദേശത്ത്‌ ഇവന്‍ ഉറ 
ങ്ങിക്കഴിയുന്നവനായിരിക്കുന്നുവോ, അതില്‍ ഇന്ദ്രിയങ്ങലെ 
പ്രാപിക്കാത്തതിനാല്‍ അവന്റെ ശരീരം ദുശ്ചികിത്സ്യാമായിത്തീ 
രുന്നു. അതു കാരണം പലരും ഇപ്രകാരം ആവശ്യം പറയാറു 
ണ്ട്‌. ഇത്‌ (സ്വപ്നസ്ഥാനം) ഇവന്റെ ജാഗരിത ദേശം തന്നെ 
യാണ്‌; എന്തുകൊണ്ടെന്നാല്‍ അവന്‍ ഉണര്‍ന്നു കഴിയുമ്പള്‍ 
യാതൊരു വസ്തുതകളെ ദര്‍ശിക്കുന്നുവോ, അവകളെത്തന്നെ 
നിദ്രാവസ്ഥയിലും അവന്‍ ദര്‍ശിക്കുന്നു. (എന്നാല്‍ അതു ശരി 
യല്ല) ജനകന്‍ പറഞ്ഞു: ജനകനായ ഞാന്‍ ശ്രീമാന്‍ ആയിരം 
മുദ്ര നല്‍കുന്നു,-ഇനി എനിക്ക്‌ മോക്ഷത്തെ ഉപദേശിച്ചുതന്നാ 
ലും. 


26. ഉപ- സ വാ ഏഷ ഏതസ്മിന്‍ സംപ്രസാദേ രത്വാ 
ചരിത്വാ ദൃഷ്ട്വൈവ പുണ്യം ച പാപം ച പുനഃ 
പ്രതിന്യായം പ്രതിയോന്യാദ്രവതി സ്വപ്നാ യൈവ 
സ യത്തത്ര കിഞ്ചിത്‌ പശ്യത്യനത്വാഗത സ്തേന 
ഭവത്യസങ്ഗോ ഹ്യയം പുരുഷ ഇത്യേവ മേവൈ 
തദ്‌ യാജ്ഞവല്ക്യ സോ f ഹം ഭഗവതേ 
സഹ്രസം ദദമ്ൃത ഈര്‍ധ്വ വിമോക്ഷായൈവ 
ബ്രൂഹിതി. 


ഈ ആത്മാവ്‌ ഈ സ്വപ്നസ്ഥാനത്തില്‍ രമിക്കുകയും, 
വിഹരിക്കുകയും ചെയ്ത്‌, പുണ്യപാപങ്ങളെ കണ്ടു എപ്രകാരം 
വന്നിരുന്നുവോ, എവിടെനിന്നും വന്നിരുന്നുവോ, ആ ജാഗരി 
തസ്ഥാനത്തേയ്ക്കുതന്നെ തിരിച്ചുപോകുന്നു; അത്‌ അവിടെ 
യാതൊന്നുപ ദര്‍ശിക്കുന്നുവോ, അതില്‍ നിന്നും അകന്നു കഴി 
യുന്നു; എന്തുകൊണ്ടെന്നാല്‍ ഈ പുരുഷന്‍ നിസംഗനാകു 
ന്നു. ജനകന്‍ പറഞ്ഞു. ഹേ യാജ്ഞവല്ക്യ, ഇക്കാര്യം അങ്ങി 
നെയാണോ? ഞാന്‍ ശ്രീമാന്‍ ആയിരം സ്വര്‍ണ്ണം കാഴ്ചവയ്ക്കു 
ന്നു. ഇതിനു ശേഷമുള്ള മോക്ഷത്തെ സംബന്ധിച്ചുള്ള കാര്യ 
ങ്ങള്‍ അങ്ങുപദേശിച്ചാലും. 


27. ഉപ- സ വാ ഏഷ ഏതസ്മിന്‍ സ്വപ്നേ രത്വാ 
ചരിത്വാ ദൃഷ്ട്വൈവ പുണ്യം ച പാപം ച പുനഃ 


പ്രതിന്യായം പ്രതിയോന്യാദ്രവതി ന്നി? 
യൈവ. 


ആ പുരുഷന്‍ ഈ ജാഗ്രദാവസ്ഥയില്‍ രമിക്കുകയും വിഹ 
രിക്കുകയും ചെയ്ത്‌, പുണ്യപാപങ്ങളെ കണ്ട്‌, എപ്രകാരം 
വന്നിരുന്നുവോ, അതേ മാര്‍ഗ്ഗത്തില്‍ക്കൂടി യഥാസ്ഥാനമായ 
സ്വപ്നസ്ഥാനത്തേക്കുതന്നെ മടങ്ങി പോകുന്നു. 


28. ഉപ- തദ്‌ യഥാ മഹാമത്സ്യ ഉഭേകൂലേ അനുസം 
ചരതി പൂര്‍വ ചാപരം ചൈവമേവായം പുരുഷ 
ഏതാവു ഭാവന്താവനുസംചരതി സ്വപ്നാന്തം ച 
ബുദ്ധാന്തം ച. 


എപ്രകാരം ഏതെങ്കിലും വലിയതും, ഭാരിച്ചതുമായ മത്സ്യ 
ങ്ങള്‍ നദിയുടെ കിഴക്കും പിടഞ്ഞാറും തിരങ്ങളില്‍ക്കൂടി ക്രമ 
മായി സഞ്ചരിക്കുന്നുവോ, അപ്രകാരംതന്നെ ഈ പുരുഷന്‍ 
സ്പ്നസ്ഥാനത്തും, ജാഗരിതസ്ഥാനത്തും രണ്ടു സ്ഥാനങ്ങ 
ളിലും ക്രമമായി സഞ്ചരിക്കുന്നു. 


29. ഉപ- തദ്‌ യഥാസ്മിണാകാശേ ശ്യേനോ വാ 
സൂപര്‍ണോ വാ വിപരിപത്യ ശ്രാന്തഃ സ ഓംഹ 
ത്യ പക്ഷ സംലയായൈവ ധ്രിയത ഏവമേവായം 
പുരുഷ ഏതസ്മാഅത്തായ ധാവതി യ്രത 
സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന 
സ്വപ്നം പശ്യതി. 


എങ്ങിനെ ആകാശത്തില്‍ പരുന്ത്‌ എല്ലാ ഭാഗത്തും അതി 
വേഗത്തില്‍ പറന്നു സഞ്ചരിച്ചിട്ട്‌ ക്ഷീണിച്ച ചിറകുകള്‍ വിരിച്ച്‌ 
അതിന്റെ കൂട്ടിലേക്ക്‌ പോകുന്നുവോ, അതുപോലെ ഈ പുരു 
ഷന്‍ യാതൊരിടത്ത്‌ ഉറങ്ങുമ്പോള്‍ യാതൊരു ഭോഗത്തെ ഇച്ഛി 
ക്കാതിരിക്കുകയും യാതൊരു സ്വപ്നം കാണാതിരിക്കുകയും 
ചെയ്യുന്നുവോ ആ സ്ഥാനത്തേക്കു പാഞ്ഞുപോകുന്നു. 


30. ഉപ- താ വാ അസ്യൈതാ ഹിതാ നാമ നാധ്യോ 
യഥാ കേശഃ സഹസ്രധാ ഭിന്നസ്താവതാണിമ്നാ 
തി ഷ്ഠതി ശുക്ടസ്യ നീലസ്യ പിങ്ഗലസ്യ ഹരി 
തസ്യ ലോഹിതസ്യ പൂര്‍ണാ അഥ യത്രൈം 
ധ്നന്തീവ ജിനന്തീവ ഹസ്തിവ വിഛായയതി 
ഗര്‍തമിവ പതതി ദേവ ജാഗ്രദ്ഭയം പശ്യതി തദ 
ത്രാവിദ്യയാ വയ്യതേ 7 ഥ യത്ര ദേവ ഇവരാജേ 
വാഹമേവേദഓം സര്‍വ്വോ ! സ്മീതി മന്യതേ 
സോ സ്യ പരമോ ലോകഃ 


അവന്റെ ഹിതാ നാമത്തോടുകൂടിയ ഈ നാഡികള്‍ കേശം 
ആയിരം ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതുപോലെ അതി 
സൂക്ഷ്മമായിരിക്കുന്നു. അവന്‍ ശുക്ടം, നീലം പീതം, ഹരിതം, 
ചുവപ്പ്‌ എന്നീ വര്‍ണ്ണങ്ങളാല്‍ പൂര്‍ണ്ണമായിരിക്കുന്നു. അത്‌ ഈ 
പുരുഷനെ കൊല്ലുകയോ, വശത്താക്കുകയോ, കുഴിയില്‍ വീഴി 
ക്കുകയോ, ആനഭയപ്പെടുത്തുന്ന വിധത്തില്‍ ജാഗ്രദാവസ്ഥയി 
ലുണ്ടാകാവുന്ന ഭയം അനുഭവമാക്കുകയോ ചെയ്യുന്നുവോ 
അവയെ ഈ സ്വപ്നാവസ്ഥയില്‍ വിദ്യാശൂന്യതയായി കരു 
തുന്നു. എവിടെ ഇവന്‍ ദേവതക്കു തുല്യം, രാജാവിനു തുല്യം 
ആകുന്നുവോ, എല്ലാം ഞാന്‍ തന്നെ എന്നു കരുതുകയും 


ചെയ്യുന്നുവോ അവിടം അവനു പരമധാമമാകുന്നു. 


I 


Py 


31. ഉപ- തദ്‌ വാ അസ്യൈതദതി ഛന്ദാ അപഹതപാ 
പ്ലാദയഓം രൂപം, തദ്‌ യഥാപ്രിയയാ സ്ത്രിയാ സംപ 
രിഷ്വക്തോ ന ബാഹ്യം കിഞ്ചന വേദ നന്ദരമേവ 
മേവായം പുരുഷഃ പ്രാജേഞനാത്മനാ സംപഷ്വ 
ക്തോ ന ബാഹ്യം കിഞ്ചന വേദ നാന്തരം തദ്വാ 
അസ്യൈതദാപ്തകാമമാത്മകാമമകാമ ഓംരൂപ 
ഓംശോകാന്തരം 


അവന്‍ ഇതിന്റെ കാമരഹിതവും, പാപരഹിതവും, അഭയ 
രൂപവുമാകുന്നു. വ്യാവഹാരികമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ 
ആലിംഗനം ചെയ്യുന്ന പുരുഷന്‌ ബാഹ്യമായും ആന്തരിക 
മായും യാതൊരു ബോധവും ഇല്ലാതിരിക്കുന്നതുപോലെ, ഈ 
പുരുഷന്‍ പ്രജ്ഞാത്മാവുമായി ആലിംഗനബദ്ധമാകുമ്പോള്‍ 
ബാഹ്യവിഷയത്തിലും യാതൊരറിവും ഉണ്ടാകുന്നില്ല. ഇത്‌ 
അതിന്റെ ആപ്തകാമം, ആത്മകാമം, ആകാമം, ശോകശൂന്യം 


ഇവയുടെ രൂപമാകുന്നു. 


32. ഉപ- അത്ര പിതാപിതാ ഭവതി മാതാമാതാ ലോകാ 
അലോകാ ദേവാ അദേവാ വേദാ അവേദാഃ അത്ര 
സ്തേനോ ! സ്തേനോ ഭവതി ഭ്രൂണഹാഭ്രൂണഹാ 
ചണ്ഡാലോ 1 ചണ്ഡാലഃ പാല്കസോ f പാല്ക 
സഃ ശ്രമണോ f ശ്രമണോസ്തപസോ  താപസോ 
ന ന്വാഗതം പുണഅയേനാനമ്പാഗതം പാപേന 
തീര്‍ണോ ഹി തദാ സര്‍വ്വാഞ്ഛോകാന്‍ ഹൃദ 
യസ്യ ഭവതി. 


ഈ സുഷുപ്താവസ്ഥയില്‍ പിതാവ്‌ അപിതാവായിത്തീരു 
ന്നു, മാതാവ്‌ അമാതാവായിത്തീരുന്നു; ലോകം അലോകമായി 
ത്തീരുന്നു, ദേവന്‍ അദേവനായിത്തീരുന്നു, വേദം അവേദമാ 
യിത്തീരുന്നു, ഇവിടെ ചോരന്‍ അചോരനാകുന്നു, ഭ്രൂണഹത്യ 
നടത്തുന്നവന്‍ അഭ്രൂണവാനാകുന്നു, അതുപോലെ ചണ്ഡാലന്‍ 
അചണ്ഡാലനും, പല്‍കസ്‌ അപരല്‍ക്കസും, ശ്രമണന്‍ 
അശ്രമണനും, താപസന്‍ അതാപസനുമായിത്തീരുന്നു. ആ 
സമയത്ത്‌ ഈ പുരുഷന്‍ പുണ്യത്തോട്‌ അസംബദ്ധനും, അതു 
പോലെ പാപത്തോട്‌ അസംബദ്ധനുമാകുന്നു. ഹൃദയത്തിലെ 
എല്ലാ ശോകങ്ങളേയും അതിജീവിക്കുന്നു. 


33. ഉപ- യദ്‌ വൈ തന്ന പശ്യതി പശ്യന്‍ വൈ തന്ന 
പശൃതി ന ഹി ദ്രഷ്ടൂര്‍ദുഷ്ടേര്‍വിപരിലോപോ 
വിദ്യതേ 1 വിനാശിത്വാത്‌. ന തു തദ്വിതിയമസ്തി 
തതോ [f ന്യദ്‌ വിഭക്തം യത്‌ പശ്രേത്‌. 


അവന്‍ യാതൊന്നു കാണാതിരിക്കുന്നുവോ അത്‌ കണ്ടു 
കൊണ്ടിരിക്കുമ്പോഴും കാണപ്പെടുന്നില്ല; ദ്രഷ്ടാവിന്റെ ദൃഷ്ടി ഒരി 
ക്കലും ലോപിക്കുന്നില്ല, എന്തുകൊണ്ടെന്നാല്‍ അവന്‍ അവി 
നാശിയാകുന്നു. ആ സമയം അവനില്‍നിന്നും ഭിന്നമായി മറ്റു 
യാതൊരു വസ്തുക്കളും ഇല്ല. അവനെതന്നെ നോക്കൂ. 


34. ഉപ- യദ്‌ വൈ തന്ന ജി(്ഘതി ജിഘന്‍ വൈതന്ന 
ജി്ഘരതി ന ഹി (ഘാതുര്‍്ഘാതേര്‍വിപരിലോ പോ 
വിദ്യതേ f വിനാശിത്വാന്ന തു തദദ്വീതീയമസ്തി 
തതോ ! നൃദ്‌ വിഭക്തം യജ്ജിഡഫ്രേത്‌ 


അവന്‍ യാതൊന്നു മണക്കുന്നില്ലയോ, അത്‌ A 
ണ്ടിരിക്കുമ്പോള്‍തന്നെ മണക്കപ്പെടാതിരിക്കുന്നു. മണക്കുവന്ന 
വന്റെ ഗന്ധഗ്രഹണശക്തി അശേഷവും ലോപിക്കുന്നുമില്ല. 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ അവിനാശിയാകുന്നു. ആ അവ 
സ്ഥയില്‍ മണക്കുന്നതിനായി അവനില്‍നിന്നു ഭിന്നമായി മറ്റു 
യാതൊരു വസ്തുക്കളും ഇല്ലതന്നെ. അവനെത്തന്നെ പ്ഘാണി 
ക്കൂ. 


35. ഉപ- യദ്‌ വൈ തന്ന രസയതേ രസയന്‍വൈതന്ന 
രസയതേ ന ഹി രസയിതൂ രസയതേര്‍വിപരി 
ലോപോ വിദ്യതേ f വിനാശിത്വാണ തു തദ്ദ്വിയ 
മസ്തി തതോ  നൃദ്‌ വിഭക്തം യദ്‌ രസയേത്‌ 


അവന്‍ യാതൊന്നു രുചിക്കുന്നില്ലയോ, അത്‌ രുചിച്ചുകൊ 
ണ്ടിരിക്കുമ്പോഴും രുചിക്കപ്പെടുന്നില്ല. രസാസ്വാദകന്റെ രസ 
ഗ്രഹണശക്തി ഒരിക്കലും ലോപിച്ചുപോകുന്നില്ല, എന്തുകൊ 
ണ്ടെന്നാല്‍ അവന്‍ അവിനാശിയാകുന്നു. ആ അവസ്ഥയില്‍ 
രസം ഗ്രഹിക്കുന്നതിന്‌ അവനില്‍നിന്നും ഭിന്നമായി മറ്റു 
യാതൊരു പദാര്‍ഥവും ഇല്ല തന്നെ. 


36. ഉപ- യദ്‌ വൈ തന്ന വദതി വദന്‍ വൈ തന്ന വദതി 
ന ഹി വക്തുര്‍വക്തോര്‍വിപരിലോപോവിദ്യതേ f 
വിനാശിത്വാന്ന തു തദ്‌ ദ്വിതീയമസ്തി തതോ f 
ന്യദ്‌ വിഭക്തം യദ്‌ വദേത്‌. 


അവന്‍ യാതൊന്നു സംസാരിക്കുന്നില്ലയോ, അത്‌ സംസാ 
രിച്ചുകൊണ്ടിരിക്കുമ്പോള്‍തന്നെ സംസാരിക്കപ്പെടാതിരിക്കുന്നു 
വക്താവിന്റെ വചനശക്തി ഒരിക്കലും ലോപിക്കുന്നില്ല എന്തു 
കൊണ്ടെന്നാല്‍ അവന്‍ അവിനാശിയാകുന്നു. ആ അവസ്ഥ 
യില്‍ ഏതിനെക്കുറിച്ചെങ്കിലും സംസാരിക്കണമെങ്കില്‍ അതിന്‌ 
അവനില്‍നിന്നും ഭിന്നമായി മറ്റു യാതൊന്നും തന്നെ ഇല്ല. 


37. ഉപ- യദ്‌ വൈ തന്ന ശൃണോതി ശൃണ്വNന്‍ വൈ 
തന്ന ശൃണോതി ന ഹി ശ്രോതുഃ ശൃതേര്‍വിപരീ 
ലോപോ വിദ്യതേ  വിനാശിത്വാന്ന തു തദ്ദ്വിതീ 
യമസ്തി തതോ ! ന്ൃദ വിഭക്തം യഛൃണുയാത്‌ 


അവന്‍ യാതൊന്നു ശ്രവിക്കാതിരിക്കുന്നുവോ, അത്‌ ശ്രവി 
ക്കുമ്പോള്‍തന്നെ ശ്രവിക്കപ്പെടാതിരിക്കുന്നു. ശ്രോതാവന്റെ 
ശ്രവണശക്തി ഒരിക്കലും ലോപിക്കുന്നില്ല; എന്തുകൊണ്ടെ 
ന്നാല്‍ അവന്‍ അവിനാശിയാകുന്നു. ആ അവസ്ഥയില്‍ 
യാതൊന്നു ശ്രവിക്കണമോ അത്‌ അവനില്‍നിന്നു ഭിന്നമായി 
കാണപ്പെടുന്നില്ല. 


38. ഉപഃ യദ്‌ വൈ തന്ന മനുതേ മമ്പാനോ വൈതന്ന 
മനുതേ ന ഹി മന്തുര്‍വതേര്‍വിപരിലോപോ 
വിദ്യതേ f വിനാശിത്വാന്ന തു തദ്ദ്വിതീയമസ്തി 
തനോ 1 ന്യദ വിഭക്തം യന്മന്വീത. 


അവന്‍ യാതൊന്നു മനനം ചെയ്യാതിരിക്കുന്നുവോ അത്‌ 
മനനം ചെയ്തുകൊണ്ടിരിക്കു മ്പോള്‍ തന്നെ മനനം ചെയ്യപ്പടാ 
തിരിക്കുന്നു. മനനം ചെയ്യുന്നവന്റെ മനനശക്തി ഒരിക്കലും 
ലോപിക്കുന്നില്ല; എന്തുകൊണ്ടെന്നാല്‍ അവന്‍ അവിനാശിയാ 
കുന്നു. ആ അവസ്ഥയില്‍ മനനം ചെയ്യണമെങ്കില്‍ അവ 


I? 


yy 


നില്‍നിന്നും ഭിന്നമായി മറ്റു യാതൊരു വസ്തുക്കളും ഇല്ലത 
ന്നെ. 


39. ഉപഃ യദ്‌ വൈ തന്ന സ്പൃശതി സ്പൃശന്‍ വൈ 
തന്ന സ്പൃശതി ന ഹി സ്പ്രഷ്ടുഃ സ്പൃഷ്ടേര്‍ വിപ 
രിലോപോ വിദ്യതേ  വിനാശിത്വാന്ന തു. തദ്ദ്വിതീ 
യമസ്തി തതോ 1! നൃദ വിഭക്തം യത്സ്പൃശേത്‌. 


അവന്‍ യാതൊന്നു സ്പര്‍ശിക്കാതിരിക്കുന്നുവോ അത്‌ 
സ്പര്‍ശിച്ചുകൊണ്ടിരിക്കുമ്പോള്‍തന്നെ സ്പര്‍ശിക്കപ്പെടാതിരി 
ക്കുന്നു. സ്പര്‍ശിക്കുന്നവന്റെ സ്പര്‍ശനശക്തി ഒരിക്കലും 
ലോപിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ അവന്‍ അവിനാശിയാ 
കുന്നു. ആ അവസ്ഥയില്‍ അവനില്‍നിന്നു ഭിന്നമായി സ്പര്‍ശി 
ക്കപ്പെടാന്‍ മറ്റു യാതൊരു പദാര്‍ത്ഥങ്ങളും ഇല്ലതന്നെ. 


40. ഉപഃ യദ്‌ വൈ തന്ന വിജാനാതി വിജാനന്‍ പൈ 
തന്ന വിജാനാതി ന ഹി വിജ്ഞാതുര്‍വിജ്ഞാതേര്‍ 
വിപരിലോപോ വിദ്യതേ  വിനാശിത്വാന്ന തുതദ്യി 
തീയമസ്തി തന്നോ ! ന്യദ്‌ വിഭക്തം യദ്‌ വിജാനീ 
യാത്‌. 


അവന്‍ യാതൊന്നറിയാതിരിക്കുന്നുവോ, അറിഞ്ഞുകൊണ്ടി 
രിക്കുമ്പോള്‍തന്നെ അത്‌ അറിയപ്പെടാതിരിക്കുന്നു. വിജ്ഞാതാ 
വിന്റെ വിജ്ഞാനശക്തി ഒരിക്കലും ലോപിക്കുന്നില്ല. എന്തു 
കൊണ്ടെന്നാല്‍ അവന്‍ അവിനാശിയാകുന്നു. ആ അവസ്ഥ 
യില്‍ പ്രത്യേകമായി അറിയാന്‍ അവനില്‍നിന്നും ഭിന്നമായി 
മറ്റു യാതൊരു പദാര്‍ത്ഥവും ഇല്ലതന്നെ. 


41. ഉപഃ യത്ര വാ അന്യദിവ സ്യാത്തന്ത്രാന്യോ ! ത്‌ 
പശ്യേദന്യോ 1 ന്യജ്ജിഡ്ഘേദന്യോ  നൃദ്‌ രസയേ 
ദന്യോ 1 ന്യദ്‌ പദേദന്യോ 7 നൃഛൃണുയാദന്യോ 
2 ന്ൃന്മമ്പീതാന്യോ 1 നൃത്‌ സ്പൃശേദന്യോ f 
ന്യദ്‌ വീജാനീയാത്‌. 


യാതൊരിടത്ത്‌ (ജാഗ്രദഭാവസ്ഥയിലോ, സ്വപ്നാവസ്ഥയി 
ലോ) ആത്മാവില്‍നിന്നും ഭിന്നമായി മറ്റൊന്നുണ്ടായിരിക്കു 
ന്നുവോ അവിടെ അന്യത്തിന്‌ അന്യത്തെ ദര്‍ശിക്കുവാന്‍ കഴി 
യുന്നു, അന്യത്തിന്‌ അന്യത്തെ മണക്കുവാന്‍ കഴിയുന്നു, 
അന്യത്തിന്‌ അന്യത്തെ രുചിക്കുവാൻ കഴിയുന്നു, അന്യത്തിന്‌ 
അന്യത്തെ സംസാരിക്കുവാന്‍ കഴിയുന്നു, അന്യത്തിന്‌ 
അന്യത്തെ ശ്രവിക്കുവാന്‍ കഴിയുന്നു, അന്യത്തിന്‌ അന്യത്തെ 
മനനം ചെയ്യുവാന്‍ കഴിയുന്നു, അന്യത്തിന്‌ അന്യത്തെ 
സ്പര്‍ശിക്കുവാന്‍ കഴിയുന്നു, അന്യത്തിന്‌ അന്യത്തെ അറി 
യുവാന്‍ കവിയുന്നു. 


42. ഉപഃ സലില ഏകോ ദ്രഷ്ടോാദ്വതോ ബത്യേഷ 
ബ്രഹ്മലോകഃ സ്രമാഡിതി ഹൈനമനുശശാസ യാ 
ജ്ഞവല്‍ക്യ ഏഷാസ്യ പരമാ ഗതിരേഷാസ്യ 
പരമാ സമ്പദേഷോ ! സ്യ പരമോ ലോക ഏഷോ 
f സ്യ പരമ ആനന്ദ ഏതസ്യൈവാനന്ദസ്യാന്യാനി 
ഭൂതാനി മാത്രാമുപജീവന്തി 


ജലത്തില്‍ എന്നതുപോലെതന്നെ സുഷുപ്തിയില്‍ ഏക 
മായ അദ്വൈതം ദ്രഷ്ടാവാകുന്നു. ഹേ സമ്രാട്ട്‌! ഇതു തന്നെ 


യാകുന്നു ബ്രഹ്മലോകം. ഇപ്രകാരം യാജ്ഞവല്‍ക്യന്‍ ജനക്ന്‌ 
ഉപദേശം നല്‍കി. ഇവന്‍ ഇതിന്റെ (പുരുഷന്‍) പരമഗതിയാ 
കുന്നു, ഇവന്‍ ഇതിന്റെ പരമസമ്പത്താകുന്നു. ഇത്‌ ഇവന്റെ 
പരലോകമാകുന്നു. ഇത്‌ ഇവന്റെ പരമാനന്ദമാകുന്നു. ഈ ആന 
ന്ദത്തിന്റെ മാത്രയെ ആശ്രയിച്ചുതന്നെ മറ്റു ജീവികള്‍ ജീവസ 
ന്ധാരണം ചെയ്യുന്നു. 


43. ഉപ- സ യോ മനുഷ്യാണാഓാംരാദ്ധഃ സമൃദ്ധോ ഭവ 
ത്യാന്യേഷാമധിപതിഃ സര്‍വൈര്‍മാനുഷ്യകൈര്‍ഭേ 
ഗൈഃ സമ്പന്നതമഃ സ മനുഷ്യാണാം പരമ 
ആനന്ദോ ! ഥ യേ ശതം മനുഷ്യാണാമാനന്ദാഃ 
സ ഏകഃ പിതൃണാം ജിതലോകാനാമാനന്ദോ f 
ഥ യേശതം പിതൃണാം ജിതലോകാനാമാനന്ദാഃ സ 
ഏകോ ഗന്ധര്‍വ്വലോക ആനന്ദോ [ഥ യേ ശതം 
ഗന്ധര്‍വലോക ആനന്ദാ സ ഏകഃ കര്‍മ്മദേവാനാ 
മാനന്ദോ യേ കര്‍മ്മണാ ദേവത്വമഭിപ്രമ്പദ്യന്തേ f 
ഥ യേ ശതം കര്‍മ്മദേവാനാമാനന്ദാഃ സ ഏക 
ആജാനദേവാനാമാനന്ദോ യശ്ച ശ്രോത്രിയോ f 
വൃജിനോ 1 കാമഹതോ  ഥ യേ ശതമാജാനദേ 
വാനാമാ നന്ദാഃ സ ഏകഃ പ്രജാപതിലോക 
ആനന്ദോ യശ്ച ശ്രോത്രിയോ 1 വ്യജിനോ കാമ 
ഹതോ f ഥ യൈശതം പ്രജാപതിലോക ആനന്ദാഃ 
സ ഏകോ (്രഹ്മലോക ആനന്ദോ യശ്ച 
ശ്രോത്രിയോ 7 വൃജിനോ 7 കാമഹതോ  ഥൈഷ 
ഏവ പരമ ആനന്ദ ഏഷ ബ്രഹ്മലോകഃ സ്രമാഡിതി 
ഹോവാച യാ ജ്ഞവല്ക്യഃ സോ f ഹം ഭഗവതേ 
സഹ്രസം ദദാമൃത ഈര്‍ധ്വ വിമോക്ഷായൈവ 
ബ്രൂഹീത്യര്ത ഹ യാജ്ഞവല്ക്യോ ബിഭായാഞ്ച 
കാര മേധാവീ രാജാ സര്‍വേഭ്യോ മാന്തേഭ്യ ഉദ 
രത്സീദിതി 


യാതൊന്ന്‌ മനുഷ്യരില്‍ എല്ലാ അവയവങ്ങളോടും കൂടി 
പൂര്‍ണ്ണസമൃദ്ധവും, മറ്റുള്ളവയുടെ അധിപതിയും, മനുഷ്യസം 
ബന്ധിയായ സമ്പൂര്‍ണ്ണഭോഗ സാമഗ്രികള്‍ വഴിയായി ഏറ്റവും 
അധികം സമ്പന്നമായും ഇരിക്കുന്നുവോ, അത്‌ മനുഷ്യരുടെ 
പരമമായ ആനന്ദമാകുന്നു. ഇപ്പോള്‍ മനുഷ്യരുടെ നൂറ്‌ ആന 
ന്ദമായിരിക്കുന്നത്‌ പിതൃലോകത്തെ കീഴടക്കിയിരിക്കുന്ന പിതൃ 
ഗണത്തിന്റെ ഒരു ആനന്ദമാകുന്നു. പിതൃലോകത്തെ കീഴടക്കി 
യിരിക്കുന്ന പിതൃക്കളുടെ നൂറാനന്ദം കൂടുന്നത്‌ ഗന്ധര്‍വലോ 
കത്തിന്റെ ഒരാനന്ദമാകുന്നു. അതുപോലെ ഗന്ധര്‍വലോക 
ത്തിന്റെ നൂറാനന്ദമായിരിക്കുന്നത്‌, കര്‍മ്മദേവന്മാരുടെ-കര്‍മ്മ 
ങ്ങള്‍വഴി ദേവത്വം പ്രാപിച്ചവര്‍ -ഒരാനന്ദമാകുന്നു. കര്‍മ്മദേവ 
ന്മാരുടെ നൂറാനന്ദം കൂടുന്നത്‌ ആജാനദേവന്മാരുടെ ഒരാനന്ദ 
മാകുന്നു. യാതൊന്ന്‌ ആ ജാനദേവന്മാരുടെ നൂറാനന്ദമായിരി 
ക്കുന്നുവോ അത്‌ പ്രജാപതി ലോകത്തിലെ ഒരാനന്ദമായിരിക്കു 
ന്നു. പ്രജാപതി ലോകത്തിലെ നൂറാനന്ദം കൂടുന്നത്‌ ബ്രഹ്മലോ 
കത്തിലെ ഒരാനന്ദമാകുന്നു. യാതൊന്ന്‌ നിഷ്പാപവും, നിഷ്കാ 
മവും ശ്രോത്രിയവുമായിരിക്കുന്നുവോ അവയ്ക്കും ആ 
ആനന്ദം സിദ്ധമാകുന്നു. അതുപോലെ ഇതുതന്നെ പരമാനന്ദ 
വുമാകുന്നു. ഹേ സാമ്രാട്ട്‌! ഇതാകുന്നു ്രഹ്മലോകം. എന്നി 
ങ്ങനെ യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. ജനകന്‍ പറഞ്ഞു: ഞാന്‍ 


le 


ര 


ശ്രീമാനായ അങ്ങേയ്ക്ക്‌ ആയിരം ഗോക്കളെ നല്‍കുന്നു, ഇനി 

മുമ്പോട്ട്‌ മോക്ഷത്തിനുവേണ്ടി അങ്ങുപദേശിച്ചാലും. ഇതുകേട്ട്‌ 
യാജ്ഞ വല്ക്യന്‍, ബുദ്ധിമാനായ രാജാവു തന്നെ എല്ലാ പ്രശ്ന 
ങ്ങളേയും നിര്‍ണ്ണയപര്യന്തം, ഉത്തരം നല്‍കുന്നതിന്‌ ബന്ധി 

ച്ചിരിക്കുന്നു എന്ന്‌ ഭയപ്പെട്ടു. 


44. ഉപ-സ വാ ഏഷ ഏതസ്മിന്‍ സ്വപ്നന്തേ രത്വാ 
ച രിത്വാ ദൃഷ്ഷ്യൈ വ പുണ്യം ച പാപം ച പുനഃ 
ഗ്ര തിന്യായം പ്രതിയോന്യാദ്രവതി ബുദ്ധാന്ത 
യൈവ 


ഈ പുരുഷന്‍ ഈ സ്വപ്നാന്തത്തില്‍ രമിക്കുകയും വിഹ 
രിക്കുകയും ചെയ്ത്‌ പുണ്യത്തേയും പാപത്തേയും കണ്ടുകൊ 
ണ്ടുതന്നെ വീണ്ടും പോയ മാര്‍ഗ്ഗത്തില്‍ക്കൂടിതന്നെ 
യഥാസ്ഥാനമായ ജാഗ്രദാവസ്ഥയിലേക്കുതന്നെ മടങ്ങിവന്നു. 


45. ഉപ തദ്‌ യഥാനഃ സുസമാഹിതമുത്സര്‍ജദ്‌ യായാ 
ദേവമേവായം ശാരീര ആത്മാ പ്രജേഞനാത്മനാ 
ന്വാരൂന്ധ ഉത്സര്‍ജന്‍ യാതി യ ത്രൈതദൂര്‍ധ്വോഛ 
വാസീ ഭവതി. 


ലോകത്തില്‍ എപ്രകാരം വളരെയധികം ഭാരവും വഹിച്ചു 
കൊണ്ട്‌ ചക്കടാവണ്ടി ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടു പോകു 
ന്നുവോ, അതുപോലെതന്നെ ദേഹത്തോടുകൂടിയ ഈ 
ആത്മാവ്‌ അറിവുള്ള ആത്മാവോടുകൂടി ആധിഷ്ഠിതമായി 
ഈര്‍ദ്ധ്ശ്വാസം വലിക്കുന്നതുപോലെ ശബ്ദിച്ചുകൊണ്ടുപോ 
കുന്നു. 


46. ഉപ- സ യ്രതായമണിമാനം ന്യേതി ജരയാ വോ 
പതപതാ വാണിമാനം നിഗച്ഛതി തദ്‌ യഥാഗ്രം 
വോദുമ്ബരം വാ പിപ്പലം വാ ബന്ധനാത്‌ 
(പപുച്യത ഏവമേവായം പുരുഷ ഏഭ്യോ f 
ങ്ഗേഭ്യഃ സമ്പ്രമുച്യ പുനഃ പ്രതിന്യായം പ്രതി 
യോന്യാദ്രവതി പ്രാണായൈവ 


ഈ ശരീരം ഏതു സമയത്ത്‌ കൃശത്വത്തെ പ്രാപിക്കുന്നു 
വോ, വൃദ്ധാവസ്ഥയാലോ അല്ലെങ്കില്‍ ജ്വരാദിരോങ്ങല്‍ കാര 
ണമോ കൃശമായിത്തീരുന്നുവോ ആ സമയം മാങ്ങാ, അത്തി 
പ്ലം, മുതലായവ ബന്ധം വിട്ടുപോകുന്നതുപോലെ ഈ പുരു 
ഷന്‍ ഈ അവയവങ്ങലെ ഉപേക്ഷിച്ച്‌ ഏതൊരു മാര്‍ഗ്ഗ 
ത്തില്‍ക്കൂടി വന്നിരുന്നുവോ, അതില്‍ക്കൂടതന്നെ പ്രത്യേക 
മായ യോനികളില്‍ പ്രാണന്റെ പ്രത്യേകമായ അഭിവ്യക്തിത്വ 
ത്തിനുവേണ്ടി പ്രയാണം ചെയ്യുന്നു. 


47. ഉപ- തദ്‌ യഥാ രാജാനമായാന്തമുഗ്രാ പ്രത്യേനസഃ 
സൂത്രഗാമണ്യോ ! ന്നൈഃ പാനൈരാവസഥൈഃ 
(പ തികല്പന്തേ ! യമായാത്യയമാഗഛതിീത്യേ 
വഓം ഹൈ വംവിദ്ഓാം സര്‍വ്വാണി സൂതാനി പ്രതി 
കല്പന്തഃ ഇദം (്രഹ്മായാതീദമാഗഛതീതി 


എപ്രകാരം ആഗതനാകുന്ന രാജാവിനെ ഉഗ്രകര്‍മ്മാക്കളും 
പാപകര്‍മ്മങ്ങള്‍ക്കുവേണ്ടി നിയുക്തമാക്കപ്പെട്ട സൂതന്മാരും, 
ഗ്രാമമുഖ്യന്മാരുംകൂടി അന്നം, പാനം, നിവാസസ്ഥാനം മുത 
ലായവ തയ്യാറാക്കി, അദ്ദേഹം വന്നു, അദ്ദേഹം വന്നു എന്നു 


പറഞ്ഞ്‌ പ്രതീക്ഷിച്ചിരിക്ക്കുന്നുവോ: അതേപ്രകാരം ഈ ee 
വേത്താവിന്റെ എല്ലാ ഭൂതങ്ങളും ഈ ബ്രഹ്മം വരുന്നു, ഈ 
ബ്രഹ്മം വരുന്നു എന്നു പറഞ്ഞ്‌ പ്രതീക്ഷിക്കുന്നു. 


48. ഉപ-തദ്‌ യഥാ രജാനം പ്രയിയാസന്തമു(ഥഗഃ 
പ്രത്യേനസഃ സൂത്രഗ്രാമണ്യോ 7 ഭിസമായന്തേയ 
വമേവേ മമാത്മാനമന്തകാലേ സര്‍വ്വേ ്രാണാ 
അഭിസമായന്തി യത്രൈതദൂര്‍ധ്വോഛ്വാസീ ഭവതി. 


യാത്രയ്ക്കു തയ്യാറായിരിക്കുന്ന രാജാവിന്നഭിമുഖമായി ഉഗ്ര 
കര്‍മ്മികളും, പാപകര്‍മ്മങ്ങള്‍ക്കു നിയുക്തരായ സൂതന്മാരും, 
ഗ്രാമത്തിലെ നേതാക്കന്മാരും പോകുന്നതുപോലെ, ഒരാത്മാവ്‌ 
ഈര്‍ധ്വശ്വാസം വലിക്കുവാൻ തുടങ്ങുമ്പോള്‍ അവസാനനിമി 
ഷത്തില്‍ എല്ലാ പ്രാണനും ഈ ആത്മാവിന്നഭിമുഖമായി അതി 
നോടുകൂടി പോകുന്നു. 


നാലാം ബ്രാഹ്മണം 


49. ഉപ- സ യ്രതായമാത്മബല്യം ന്യേതൃ സമ്മോ 
ഹമിവ നേത്യഥൈനമേതേ പ്രാണാ അഭിസമായന്തി 
സ ഏതാസ്‌അ തേ ജോമാത്ഃ സമഭ്വാദദാനോ 
ഹൃദയമേവ ന്വവ്രകാമതി സ യത്രൈഷ ചാക്ഷുഷഃ 
പുരുഷഃ പരാങ്‌ പര്‍യാവര്‍തതേ ! ഥാരൂപജ്ഞോ 
ഭവതി 


ഈ ആത്മാവ്‌ ദുര്‍ബ്രലതയെ പ്രാപിക്കുന്ന സമയം, അതാ 
യത്‌ സമ്മോഹത്തെ പ്രാപിക്കുമ്പോള്‍ ഈ വാഗാദികളായ 
പ്രാണന്‍ ഇതിനുവേണ്ടി അഭിമുഖമായി വരുന്നു. അത്‌ ഈ 
പ്രാണന്റെ തേജോമാത്രകളെ സമ്യക്കായ രീതിയില്‍ സ്വീകരിച്ച്‌ 
ഹൃദയത്തില്‍ അനുക്രന്ത (അഭിവ്യക്ത ജ്ഞാനവാനായി)മായി 
ത്തീരുന്നു. ഈ ചാക്ഷുഷപുരുഷന്‍ എല്ലാ ഭാഗത്തും വ്യാവ്ൃ 
ത്തനാകുന്ന ആ സമയത്ത്‌ മരണാസന്നന്‍ രൂപജ്ഞാനഹീന 
നായിത്തീരുന്നു. 


50. ഉപഃ ഏകീഭവതി ന പശ്ൃതീത്യാഹുരേകീഭവതിന 
ജിീരഘതീത്യാഹുരേകീ ഭവതി ന രസയത 
ഇത്യാഹൂരേകീഭവതി ന വദനീത്യാഹുരേകീഭവതി 
ന ശൃണോതീത്യാഹുരേകീഭവതി ന മനുത ഇത്യാ 
ഹുരേകീഭവതി ന സ്പൃശതീത്യാഹുരേകീഭവതി 
ന വിജാനാതീത്യാഹുസ്തസ്യ തഹൈതസ്യ ഹൃദ 
യസ്യാഗ്രം പ്രദ്യോതതേ തേന പ്രദ്യോതേനൈഷ 
ആത്മാ നിഷ്ക്രാമതി ചക്ഷുഷ്ടോ വാ മൂര്‍ധനോ 
വാന്യോഭ്യോ വാ ശരീരദേശേഭ്യസ്തമുത്കാമന്തം 
പ്രാണോത്ക്രാമതി പ്രാണമരുത്ക്രാമന്തം സര്‍വേ 
പ്രാണാ ആനുത്ക്രാമന്തി സവിജ്ഞാനോ ഭവതി 
സവിജ്ഞാന മേവാന്വവ്ക്രാമതി താ വിദ്വാ 
കര്‍മണീ സമമ്പാദേതേ പൂര്‍വ്രപജ്ഞാ ച 


(ചക്ഷുരിന്ദ്രിയം ലിംഗാത്മാവോടുകൂടി) ഏകരൂപമായി ഭവി 
ക്കുന്നു, അപ്പോള്‍ ആളുകള്‍ കാണുന്നില്ല എന്നു പറയുന്നു 
((ഘാണേന്ദ്രി.യം) ഏകരുപമായിത്തീരുന്നു, അപ്പോള്‍ ശ്വസി 
ക്കുന്നില്ല എന്നു പറയുന്നു, വാഗ്ഇന്ദ്രിയം ഏകരുപമായിത്തീ 


P 


രുന്നു, അപ്പോള്‍ സംസാരിക്കുന്നില്ല എന്നു പറയുന്നു(രസനേ 
ന്ദ്രിയം) ഏകരുപമായിത്തീരുന്നു അപ്പോള്‍ രുചിക്കുന്നില്ല 
എന്നു പറയുന്നു. (ശ്രോത്രേന്ദ്രിയം) ഏകരുപമായിത്തീരുന്നു 
അപ്പോല്‍ കേള്‍ക്കുന്നില്ല എന്നു പറയുന്നു, (മനസ്സ്‌) ഏകരുപ 
മായയിതതീരുന്നു അപ്പോള്‍ മനനം ചെയ്യുന്നില്ല എന്നു പറയു 
ന്നു. (ത്വക്കിന്ദ്രിയം) ഏകരുപമായിത്തീരുന്നു അപ്പോള്‍ സ്പര്‍ശി 
ക്കുന്നില്ല എന്നു പറയുന്നു. (ബുദ്ധിലിംഗാത്മാവോടുകൂടി) ഏക 
രൂപമായിത്തീരുമ്പോള്‍ അറിയുന്നില്ല എന്നു പറയുന്നു. അത്‌ 
ഈ ഹൃദയത്തിന്റെ അഗ്രഭാഗത്ത്‌ (വെളിയിലേയ്ക്കുള്ള 
മാര്‍ഗ്ഗം) അത്യന്തം (്രകാശിക്കുവാന്‍ തുടങ്ങുന്നു. 
അതില്‍നിന്നും ഈ ആത്മാവ്‌ ന്റേതങ്ങളില്‍ക്കൂടി, മൂര്‍ദ്വാ 
വില്‍ക്കൂടി, അല്ലെങ്കില്‍ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങ 
ളില്‍ക്കൂടി പുറത്തേയ്ക്കു കടന്നുപോകുന്നു. അത്‌ ഉത്ക്രമണം 
ചെയ്യുമ്പോള്‍ അതിനോടൊപ്പംതന്നെ പ്രാണനും ഉത്ക്രമിക്കു 
ന്നു. പ്രാണന്‍ ഉത്ക്രമിച്ചു കഴിഞ്ഞാല്‍ എല്ലാ പ്രാണനും (ഇ 
ന്്രിയവര്‍ഗ്ഗം) ഉത്ക്രമിക്കുന്നു. ആ സമയത്ത്‌ ഈ ആത്മാവ്‌ 
പ്രത്യേകം വിജ്ഞാനവാനായിത്തീരുകയും വിജ്ഞാനയുക്ത 
മായ പ്രദേശത്തെതന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു. ആ 
സമയം അതിനെ ജ്ഞാനവും, കര്‍മ്മവും, പൂര്‍വ്രപജ്ഞയും 
അനുഗമിക്കുന്നു. 


51. ഉപഃ തദ്‌ യഥാ തൃണജലായുകാ തൃണസ്യാന്തം 
ഗത്വാന്യമാക്രമമാക്രമ്യാത്മനമുപസംഹര ത്യേവമേ 
വായമാത്മേദ ഓം ശരീരം നിഹത്യാവിദ്യാം ഗമ 
ഥിത്വാന്യമാക്രമാക്രമ്യാത്മാനമുപസ ഓം ഹരതി. 


എപ്രകാരം നീരട്ട ഒരു തൃണത്തിന്റെ അഗ്രത്തിലത്തി 
മറ്റൊരു തൃണരൂപമായ ആശ്രയത്തെ പിടിച്ച്‌ സ്വയം ചുരുങ്ങു 
ന്നുവോ, അതുപോലെതന്നെ ഈ ആത്മമവ്‌ ഈ ശരീരത്തെ 
വധിച്ച്‌ അവിദ്യയെ (നിശ്ചേഷ്ടാവസ്ഥയെ?) പ്രാപിച്ച്‌ മറ്റാധാ 
രത്തെ ആശ്രയമാക്കി സ്വയ ഉപസംഹരിക്കുന്നു. 


52. ഉപ- തദ്‌ യഥാ പേശസ്കാരീ പേശസോ മാത്രാ 
മപാദായാന്യന്നവതരം കല്യാണതരം രൂപം തനുത 
ഏവമേവായമാത്മേദ ഓം ശരീരം നിഹത്യാവിദ്യാം 
ഗമയിത്വാന്യന്നവതരം കല്യാണതര ഓം രൂപം 
കരുതേ പിത്രയാം വാ ഗാന്ധര്‍വ വാ ദൈവം വാ 
്രജാപത്യം വാ ബ്രാഹ്മം വാന്യേഷാം വാ 
ഭൂതാനാം 


സ്വര്‍ണ്ണപ്പണിക്കാരന്‍ എപ്രകാരം സ്വര്‍ണ്ണത്തിന്റെ അല്പ 
മായ ഭാഗം എടുത്ത്‌ മറ്റൊരു പുതിയതും അധികം മനോഹര 
വുമായ രൂപത്തെ സൃഷ്ടിക്കുന്നു വോ, അതുപോലെതന്നെ ഈ 
ആത്മാവ്‌ ഈ ശരീരത്തെ നശിപ്പിച്ച്‌ അചേതനാവസ്ഥയെ 
പ്രാപിച്ച്‌ മറ്റു പിതൃക്കള്‍, ഗന്ധര്‍വ്വന്മാര്‍, ദേവന്മാര്‍, പ്രജാപതി, 
ബ്രഹ്മാവ്‌, മറ്റു ഭൂതങ്ങള്‍ മുതലായവയുടെ നവീനവും, സുന്ദ 
രവുമായ രൂപത്തെ രചിക്കുന്നു. 


53. ഉപ- സ വാ അയമാത്മാ ബ്രഹ്മ വിജ്ഞാനമയോ 
മനോമയഃ ്രാണമയശ്ചക്ഷുര്‍മയഃ ശ്രോ്രമയഃ 
പൃഥ്വിമയ ആപോമയോ വായുമയ ആകാശ 
മയസ്തേജോമയോ f തേജോമയഃ കാമമയോ f 


കാമമയഃ ക്രോധമയോ f ക്രോധമയോ ee 
1 ധര്‍മ്മമയഃ സര്‍വമയസ്തത്‌ യദേതദിദമമയോ 

1 ദോമയ ഇതി യഥാകാരീ യഥാചാരീ തഥാ ഭവതി 
സാധുകാരീ സാധൂര്‍ഭവതി പാപകാരീ പാപോ 
ഭവതി പുണ്യഃ പുണ്യേന കര്‍മണാ ഭവതി പാപഃ 
പാപേനഃ, അഥോ ഖല്വാഹുഃ കാമമയ ഏവായം 
പുരുഷ ഇതി സ യഥാകാമോ ഭവതി തത്രകരതുര്‍ 
ഭവതി യത്ക്രതുര്‍ഭവതി തത്‌ കര്‍മ കരുതേ യത്‌ 
കര്‍മ കരുതേ തദപിസമ്പദ്യതേ. 


ഈ ആത്മാവ്‌ ആ പരബ്രഹ്മം തന്നെയാകുന്നു. ഇതു 
വിജ്ഞാനമയവും, മനോമയവും, പ്രാണമയവും, ചക്ഷുര്‍മയ 
വും, ശ്രോത്രമയവും, പൃഥ്വീമയവും, ജലമയവും, വായൂമ 
യവും, ആകാശമയവും, തേജോമയവും, അതേ ജോമയവും, 
കാമമയവും, അകാമമയവും, ക്രോധമയവും, അക്രോധമയ 
വും, ധര്‍മമയവും, അധര്‍മമയവും, സര്‍വമയവുമാകുന്നു. 
യാതൊന്ന്‌ പ്രത്യക്ഷവും, പരോക്ഷവുമാകുന്നുവോ അതും 
അതുതന്നെയാകുന്നു. അത്‌ എപ്രകാരം ചെയ്യുകയും ആചരി 
ക്കുകയും ചെയ്യുന്നുവോ അങ്ങിനെതന്നെയായിത്തീരുന്നു. 
സല്‍ക്കര്‍മ്മങ്ങള്‍ ചെയ്യുമ്പോള്‍ സല്‍ക്കര്‍മ്മിയായും പാപ 
കര്‍മ്മങ്ങള്‍ ചെയ്യുമ്പോള്‍ സത്കര്‍മ്മിയായും പാപകര്‍മ്മങ്ങള്‍ 
ചെയ്യുമ്പോള്‍ പാപിയായും തീരുന്നു. ഈ പുരുഷന്‍ പുണ്യ 
കര്‍മ്മങ്ങളാല്‍ പുണ്യാത്മാവായും പാപകര്‍മ്മങ്ങളാല്‍ പാപാ 
ത്മാവായും ഭവിക്കുന്നു. ഈ പുരുഷന്‍ കാമമയന്‍തന്നെ എന്ന്‌ 
പലരും പറയുന്നു. എപ്രകാരം സങ്കല്പിക്കുന്നുവോ അതു 
പോലെ കര്‍മ്മം അനുഷ്ഠിക്കുകയും, ആ കര്‍മ്മങ്ങള്‍ക്കനുസ്യ 
തമായ ഫലം പ്രാപിക്കുകയും ചെയ്യുന്നു. 


54. ഉപ- തദേഷ ശ്ലോകോ ഭവതി, തദേവ സക്തഃ സഹ 
കര്‍മണൈതി ലിംങ്ഗം മനോ യത്ര നിഷക്തമസ്യ, 
പ്രാപ്യാന്തം കര്‍മണസ്തസ്യ യത്കിഞ്ചേഹ കരോ 
തൃയം, തസ്മാല്ലോകാത്‌ പുനരേത്യസ്മൈ 
ലോകായ കര്‍മണ ഇതി നു കാമയമാനോ ! ഥാ 
കാമയമാനോ യോ! കാമോ നിഷ്കാമ ആപ്ത 
കാമ ആത്മകാമോ ന തസ്യ പ്രാണാ ഉത്ക്രാമന്തി 
ബ്രഹ്മൈവ സല്‍ ബ്രഹ്മാഫ്യേതി. 


ആ വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്‌ ഈ മന്ത്രം-ഇ 
തിന്റെ ലിംഗം അതായത്‌ മനസ്സ്‌ യാതൊന്നില്‍ അത്യധികം 
ആസക്തമാകുന്നുവോ, അതേ ഫലത്തെ അഭിലഷിച്ച്‌ കര്‍മ്മ 
സഹിതം പ്രാപിക്കുന്നു. ഈ ലോകത്തില്‍ ഇത്‌ യാതൊന്നു 
ചെയ്യുന്നുവോ, ആ കര്‍മ്മത്തിന്റെ ഫലം പ്രാപിച്ച്‌ ആ ലോക 
ത്തില്‍നിന്ന്‌ കര്‍മ്മങ്ങള്‍ ചെയ്യുന്നതിനായി വീണ്ടും ഈ ലോക 
ത്തില്‍വന്നു ചേരുന്നു. തീര്‍ച്ചയായും അഭിലാഷേഛുവായ 
പുരുഷന്‍ ഇപ്രകാരം തന്നെ ചെയ്യുന്നു. ഇനി അഭിലേഷേഛു 
വല്ലാത്ത പുരുഷനെപ്പറ്റി പറയുന്നു. യാതൊരുത്തന്‍ അകാമം, 
നിഷ്കാമം, ആപ്തകാമം, ആത്മകാമം ഇവയോടുകൂടിയവനാ 
യിരിക്കുന്നുവോ, അവന്റെ പ്രാണന്‍ ഉത്ക്രമണം ചെയ്യുന്നില്ല; 
അവന്‍ ബ്രഹ്മമായി വസിച്ചുകൊണ്ട്‌ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. 


55. ഉപ- തദേഷ ശ്ലോകോ ഭവതി, യദാ സര്‍വേ പ്രമു 
ച്യന്തേ കാമാ യേ f സ്യ ഹൃദി ശ്രിതാഃ, 


_ 


ര 


അഥമര്‍ത്യോ 7 മൃതോ ഭവത്യത്ര ബ്രഹ്മ സമശ്നുത 
ഇതി, തദ്യഥാഹിനിര്‍ല്വയതീ വല്മീകേ മൃതാ 
പ്രത്യസ്താ ശയീതൈവമേവേദ ഓം ശരീര ഓം 
ശേതേ 1 ഥായമശരീരോ  മൃതഃ പ്രാണോ 
ബ്രഹൈൈ വ തേജ ഏവ സോ! ഹം ഭഗവതേ 
സഹസ്രം ദദാമീതി ഹോവാച ജനകോ വേദേഹഃ. 


ഏതെങ്കിലും സമയത്ത്‌ ഇവന്റെ ഹൃദയത്തില്‍ ആശ്രയ 
ങ്ങളായ സകല അഭിലാഷങ്ങളുടേയും നാശം സംഭവിക്കു 
മ്പോള്‍ ഈ മരണധര്‍മ്മാവ്‌ അമരനായിത്തീരുകയും ഇവിടെ 
ഈ ശരീരത്തില്‍നിന്നുതന്നെ അവന്‍ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകു 
കയും ചെയ്യുന്നു. ഇതിനൊരു ദൃഷ്ടാന്തം-പാമ്പിന്റെ പടം 
ചിതല്‍പ്പുറ്റിനു മുകളില്‍ മൃതവും പാമ്പിനാല്‍ പരിത്യക്തവു 
മായ കിടക്കുന്നതുപോലെ ഈ ശരീരം കിടക്കുന്നു. ഈ ശരീ 
രരഹിതമായ അമൃതപ്രാണനാകട്ടെ ബ്രഹ്മംതന്നെയാകുന്നു- 
തേജസ്സ്‌ തന്നെയാകുന്നു. അപ്പോള്‍ വിദേഹരാജാവായ ജനകന്‍ 
പറഞ്ഞു- “ഞാനാകുന്ന ജനകന്‍ ശ്രീമാന്‍ ആയിരം ഗോക്കളെ 
നല്‍കുന്നു.” 


56. ഉപ- തദേതേ ശ്ലോകാ ഭവന്തി, അണുഃ പന്ഥാ വി 
തതഃ പുരാണോ മാ ഓം സ്പൃഷ്ടോ  നുവിത്തോ 
യൈവ, തേന ധീരാ അപിയന്തി ബ്രഹ്മവിദഃ 
സ്വര്‍ഗ ലോകമിത ഈര്‍ധ്വ വിമൂക്താഃ 


ഈ ജ്ഞാനമാര്‍ഗ്ഗം സൂക്ഷ്മവും, വിശാലവും, പുരാതന 
വുമാകുന്നു. അത്‌ എന്നെ സ്പര്‍ശിച്ചിരിക്കുന്നു. ഞാന്‍ തന്നെ 
അതിന്റെ ഫലമായ സാധകജ്ഞാനം പ്രാപിച്ചിരിക്കുന്നു. ധീര 
ബ്രഹ്മവേത്താവായ പുരുഷന്‍ ഈ ലോകത്തില്‍ ജീവിച്ചുകൊ 
ണ്ടുതന്നെ മുക്തനായി ശരീരത്യാഗത്തിനുശേഷം അതേമാര്‍ഗ്ഗ 
ത്തില്‍ക്കൂടി സ്വര്‍ഗ്ഗലോകത്തെ അതായത്‌ മോക്ഷത്തെ പ്രാപി 


ക്കുന്നു. 


57. ഉപ- തസ്മിഞ്ഛുക്ടുമുത നീലമാഹുഃ പിങ്ഗലഓം 
ഹരിതം ലോഹിതം ചാ ഏഷ പന്ഥാ ബ്രഹ്മണാ 
ഹാനുവിത്ത സ്തേനൈതി ബ്രഹ്മവിത്‌ പുണ്യകൃ 
ത്തൈജസശ്ച 


ഈ മാര്‍ഗ്ഗത്തെ സംബന്ധിച്ച്‌ അഭിപ്രായവൃത്യാസം ഉണ്ട്‌. 
ചിലര്‍ അതില്‍ ശുക്ടവര്‍ണ്ണവും ചിലര്‍ നീലവര്‍ണ്ണവും വര്‍ണ്ണി 
ക്കുന്നു. അതുപോലെ ചിലര്‍ പിംഗലവര്‍മ്ണവും, ചിലര്‍ ഹരി 
തവര്‍ണ്ണവും, ചിലര്‍ ലോഹിതവര്‍ണ്ണവുമാണെന്ന്‌ പറയുന്നു. 
എന്നാല്‍ ഈ മാര്‍ഗ്ഗം സാക്ഷാല്‍ ബ്രഹ്മത്താല്‍ അനുഭൂതമാ 
കുന്നു. ആ മാര്‍ഗ്ഗത്തില്‍ക്കൂടി പുണ്യകര്‍മ്മങ്ങളനുഷ്ടിക്കുന്ന 
പരമാത്മ തേജസ്വരൂപരായ ബ്രഹ്മവേത്താക്കള്‍ മാത്രം കടന്നു 
പോകുന്നു. 


58. ഉപ- അന്ധം തമഃ പ്രവിശന്തി യേ  വിദ്യാമുപാ 
സതേ തതോ ഭൂയ ഇവ തേ തമോ യ ഉ വിദ്യായ 
ഓം രതാഃ. 


യാതൊരുത്തന്‍ അവിദ്യയെ (കര്‍മ്മം) ഉപാസിക്കുന്നുവോ, 
അവന്‍ അജ്ഞാനാന്ധകാരത്തില്‍ പ്രവേശിക്കുകയും, യാതൊ 
രുത്തന്‍ വിദ്യയില്‍ (കര്‍മ്മകാണ്ഡരൂപത്രയീവിദ്യ) നിരതനായി 
രിക്കുന്നുവോ, അവന്‍ മറ്റതിനേക്കാള്‍ ഘോരമായ അന്ധകാര 


K 


59. ഉപ-ആനന്ദാ നാമ തേ ലോകാ അന്ധേന തമസാ 
വൃതാഃ, താഓംസ്തേ പ്രേത്യാഭിഗഛന്ത്യവിദ്വാഓാം 
സോ ബുധോ ജനാഃ 


ത്തില്‍ പ്രവേശിക്കുകയും ചെയ്യുന്നു. 


അനന്ദ(അസുഖ) എന്ന ലോകം അന്ധതമസ്സിനാല്‍ വ്യാപ്ത 
മാകുന്നു. അവിദ്വാന്മാരും അജ്ഞാനികളുമായ ആളുകള്‍ മര 
ണാനന്തരം അവയെതന്നെ പ്രാപിക്കുന്നു. 


60. ഉപ- ആത്മാനം ചേദ്‌ വിജാനീയാദയമസ്മീതി 
പൂരുഷഃ, കിമിഛന്‍ കസ്യ കാമായ ശരീരമനുസം 
ജ്വരേത്‌. 


പുരുഷന്‍ ആത്മാവിനെ ഇത്‌ ഞാന്‍ തന്നെ യെന്ന്‌ വിശേ 
ഷരൂപത്തില്‍ അറിയുകയാണങ്കില്‍ പിന്നെയെന്താണ്‌? അഭി 
ലാഷങ്ങളോടുകൂടി, (ഗഹങ്ങളോടുകൂടി ശരീരത്തിന്റെ 
പിന്നാലെ എന്തിന്‌ സന്തപ്തനാകുന്നു? 


61. ഉപ- യസ്യാനുവിത്തഃ പ്രതിബുദ്ധ ആത്മാസ്മില്‍ 
സംദേഹോ ഗഹനേ പ്രവിഷ്ടുഃ, സ വിശ്വകൃത്‌ സഹി 
സര്‍വ്വസ്യ കർതാ തസ്യ ലോകഃ സ ഉ ലോക ഏവ. 


ഈ അനേകം അനര്‍ത്ഥങ്ങളാല്‍ പൂര്‍ണ്ണവും വിവേകവി 
ജ്ഞാനവിരോധിയുമായ വിഷമശരീരത്തില്‍ പ്രവിഷ്ടമായ 
ആത്മാവ്‌ യാതൊരു ബ്രഹ്മണത്തെ അറിയുകയും, പ്രാപിക്കു 
കയും ചെയ്യുന്നുവോ അവന്‍ വിശ്വകൃത്തായിത്തീരുന്നു; 
അവന്‍ അഖിലത്തിന്റേയും കര്‍ത്താവായി ഭവിക്കുന്നു. 
ആത്മാവ്‌ അവന്റേതുതന്നേയാകുന്നു; അവന്‍തന്നെ സ്വയം 
ആത്മാവായിത്തീരുന്നു. 


62. ഉപ- ഇഹൈവ സത്തോ ! ഥ വിദ്മസ്തദ്വയയം ന 
ചേദവേദിര്‍മഹതീ വിനഷ്ടിഃ, യേ തദ്വിദുര 
മൃതാസ്തേ ഭവന്ത്യഥേതരേ ദുഃഖമേവാപിയന്തി. 


നാം ഈ ശരീരത്തില്‍ വസിച്ചുകൊണ്ടു തന്നെ അതിനെ 
അറിയുന്നെങ്കില്‍ കൃതാര്‍ത്ഥരായിത്തീരുന്നു. എന്നാല്‍ 
അതിനെ ഗ്രഹിക്കാതിരിക്കുന്നത്‌ വളരെ ഹാനികരമാണ്‌. 
യാതൊരുത്തന്‍ അതിനെ ഗ്രഹിക്കുന്നുവോ, അവന്‍ അമര 
നായി ഭവിക്കുന്നു. എന്നാല്‍ മറ്റുള്ളവര്‍ ദുഃഖത്തെ പ്രാപിക്കു 
ന്നു. 


63. ഉപ- യദൈതമനുപശ്യാത്യാത്മാനം ദേവമഞ്ജസാ, 
ഈശാനം ഭൂതഭവ്യസ്യ ന തതേ വിജൂഗുപ്സതേ, 


ഭൂതത്തിന്റേയും ഭാവിയുടെയും നാഥനായ ഈ പ്രകാശ 
മാനമായ അഥവാ കര്‍മ്മഫലദാതാവായ ആത്മാവിനെ മനുഷ്യര്‍ 
പ്രത്യക്ഷത്തില്‍ മനസ്സിലാക്കുകയാണെങ്കില്‍ അതില്‍നിന്നും 
തന്നെ രക്ഷിക്കുവാനാഗ്രഹിക്കുന്നില്ല. 


64. ഉപഃ യസ്മാദര്‍വാവസംവത്സരോ 1 ഹോദി പരി 
വർതതേ, തദ്ദേവാ ജ്യോതിഷം ജ്യോതിരായൂര്‍ഹോ 
പാസതേ [ മൃതം 


യാതൊന്നിനടിയിലായി സംവത്സരച്ച്രം അഹോരാത്രാദി 
അവയവങ്ങളോടുകൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ, ആ 


P 


ആദിത്യാദി ജ്യോതിസ്സുകളുടെ ജ്യോതിസ്വരൂപനായ അമൃ 
തത്തെ ദേവഗണ ആയുസ്‌ എന്ന പ്രകാരത്തില്‍ ഉപാസിക്കുന്നു 


65. ഉപഃ യസ്മിന്‍പഞ്ച പഞ്ചജനാ ആകാശശ്ച പ്രതി 
ഷ്ഠിതഃ, തമേവ മന്യ ആത്മാനം വിദ്വാന്‍ ബ്രഹ്മാ 
മൃതോ f മൃതം 


യാതൊന്നില്‍ പഞ്ചജനങ്ങളും, ആകാശവും പ്രതിഷ്ഠിത 
മായിരിക്കുന്നുവോ, ആ ആത്മാവിനെത്തന്നെ അമൃത്രബഹ്മമാ 
യി, ഞാന്‍ അംഗീകരിക്കുന്നു. ആ ബ്രഹ്മത്തെ അറിയുന്നവ 
നായ ഞാന്‍ അമരന്‍തന്നെയാകുന്നു. 


66. ഉപഃ പ്രാണസ്യ പ്രാണമുത ചക്ഷുഷശ്ചക്ഷുരുത 
ശ്രോതസ്യ ശ്രോത്രം മനസോ യേ മനോ വിദുഃ 
തേ നിചിക്യുര്‍ബ്രഹ്മ പുരാണമഗ്ര്യം 


യാതൊരുത്തര്‍ അതിനെ പ്രാണന്റെ പ്രാണനായും ശ്രോത്ര 
ത്തിന്റെ ശ്രോത്രമായും, മനസ്സിന്റെ മനസ്സായും, ഗ്രഹിക്കുന്നു 
വോ, അവര്‍ പുരാതനവും അഗ്രയ്യവുമായ ആ ബ്രഹ്മത്തെ അറി 
യുന്നു. 


67. ഉപഃ മനസൈവാനുദ്രഷ്ടവ്യം നേഹ നാനാസ്തി 
കിഞ്ചന, മൃത്യോ സ മൃത്യുമാപ്നോതി യ ഇഹ 
നാനേവ പശ്യതി. 


ബ്രഹ്മത്തെ ആചാര്യോപദേശപൂര്‍വ്വം വീക്ഷിക്കണം. 
ഇതില്‍ നാനാത്വം യാതൊന്നുമില്ല. യാതൊരുത്തന്‍ ഇതില്‍ 
നാനാത്വത്തിന്‌ തുല്യമായി കാണുന്നുവോ, അവന്‍ മൃത്യു 
വില്‍ക്കൂടി മൃത്യുവിനെ പ്രാപിക്കുന്നു. 


68. ഉപഃ ഏകധൈവാനുദ്രഷ്ടവ്യമേതദ്ര്പമേയം ധ്യവം 
വിരജഃ പര ആകാശാദജ ആത്മാ മഹാന്‍ ര്ധുവഃ 


ആ ബ്രഹ്മത്തെ ആചാര്യോപദേശത്തിനുശേഷം ഒരേ രീതി 
യില്‍തന്നെ വീക്ഷിക്കണം. ഈ ബ്രഹ്മം അപ്രമേയവും, അവി 
ചലിതവും, നിര്‍മ്മലവും, ആകാശത്തേക്കാളും സൂക്ഷ്മവും, 
അജന്മാവും, മഹത്തും അവിനാശിയും ആകുന്നു. 


69. ഉപ- തമേവ ധീരോ വിജ്ഞായ പ്രജ്ഞം കുര്‍വീ 
ത ബ്രഹ്മണഃ, നാനുധ്യായാദ്‌ ബഹുണ്‍ ഛബ്ദാന്‍ 
വാചോ വിഗ്ലാപന ഓം ഹി തദിതി 


ബുദ്ധിമാനായ ബ്രാഹ്മണന്‍ അതിനെതന്നെ അറിഞ്ഞ്‌ 
അതില്‍നിന്നു അറിവു സമ്പാദിക്കണം. വളരെയധികം വാക്കു 
കള്‍ ഉരുവിടാതിരിക്കട്ടെ. അത്‌ വാക്കുകളുടെ പ്രകടനം മാത്ര 
മാകുന്നു. 


70. ഉപ- സ വാ ഏഷ മഹാനജ ആത്മാ യോ! യം 
വിജ്ഞാനമയഃ പ്രാണേഷു യ ഏഷോ  ന്തര്‍ഹ്ൃ 
ദയ ആകാശസ്തമസ്മിഞ്ഛേതേ സർവസ്യ വശീ 
സര്‍വ സ്യേശാനഃ സര്‍വസ്യാധിപതിഃ സ ന 
സാധുനാ കര്‍മണാ ഭൂയാന്നോ ഏവാസാധുനാ 
കനീയാനേഷ സര്‍വേശ്വര ഏഷ ഭൂതാധിപതിരേഷ 
ഭൂതപാല ഏഷ സേതുര്‍വിധരണ ഏഷാം ലോകാ 
നാമസ്മ ഭേദായ തമേതം വേദാനുവചനേന 
ബ്രാഹ്മണാ വിവിദിഷന്തി യജേഞേന ദനേന തപ 


സാനാശകേനൈതമേവ വിദിത്വാ ree 
ഏതമേവ പ്രപാജിനോ ലോകവിഛന്തഃ (്രപ്രജ 
ന്തി, ഏതദ്ധ സ്മവൈ തത്പൂര്‍വേ വിദ്വാഓംസ 
പ്രജാം ന കാമയന്തേ കിം പ്രജയാ കരിഷ്യാമോ 
യേഷാം നോ യമാത്മായം ലോക ഇതി തേഹ 
സ്മ പുത്രൈഷണായശ്ച വിത്തൈഷണായശ്ച 
ലോകൈഷണായശ്ച വ്യുത്ഥായാഥ ഭിക്ഷാചര്‍യ 
ചരന്തി യാ ഹ്യേവ പുത്രൈഷണാ സാ വിത്തൈ 
ഷണാ യാ വിത്തൈഷണാ സാ ലോകൈഷ 
ണോഭേ ഹ്യേതേ ഏഷണേ ഏവ ഭവതഃ സ ഏഷ 
നേതി നേത്യാത്മാ ഗൃഹ്യോ ന ഹി ഗൃഹ്യതേ f 
ശീര്‍യോ ന ഹി ശീര്‍യതേ ! സങ്ഗോ ന ഹി 
സജ്യതേ 1 സിതോ ന വ്യഥതേ ന രിഷ്യത്യേതമു 
ഹൈവൈതേ ന തരത ഇത്യുതഃ പാപമകരവമി 
തൃതഃ കല്യാണമകരവമിത്യുഭേ ഉ ഹൈവൈഷ 
ഏതേ തരതി നൈനം കൃതാകൃതേ തപതഃ 


ഈ മഹാന്‍ അജന്മാവായ ആത്മാവ്‌, അതായത്‌ പ്രാണ 
നില്‍ വിജ്ഞാനമയമായിരിക്കുന്നത്‌ ഹൃദയമാകുന്ന ആകാശ 
ത്തില്‍ വസിക്കുന്നു. അത്‌ എല്ലാത്തിനേയും കീഴ്പ്പെടുത്തുന്ന 
തും, എല്ലാത്തിന്റെയും അധിപതിയും ആകുന്നു. അത്‌ ശുഭ 
കര്‍മ്മങ്ങളാല്‍ വളരുകയോ, അശുഭകര്‍മ്മങ്ങളാല്‍ തളരു 
കയോ ചെയ്യുന്നില്ല. അത്‌ സര്‍വ്വേശ്വരനാകുന്നു; ഭൂതങ്ങളുടെ 
അധിപതിയും, ഭൂതങ്ങളെ പാലിക്കുന്നവനുമാകുന്നു. ഈ 
ലോകങ്ങലുടെ മര്യാദ ഭംഗപ്പെടാതിരിക്കട്ടെ- ഈ ഉദ്ദേശത്തോ 
ടുകൂടി അത്‌ ഇവയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന സേതുവാകു 
ന്നു. (ഉപനിഷത്തുകളില്‍ ഇതിന്റെ സ്വരൂപത്തെ വിവരിക്കുന്നു 
ണ്ടു) അത്‌ ഈ ആത്മാവിനെ ബ്രാഹ്മണവേദങ്ങളുടെ സ്വാധ്യാ 
യം, യജ്ഞം, ദാനം, നിഷ്കാമതപം ഇവകള്‍ ദ്വാരാ അറിവാ 
നാഗ്രഹിക്കുന്നു. ഇതിനെതന്നെ അറിഞ്ഞുകൊണ്ട്‌ മഹര്‍ഷിയാ 
യിത്തീരുന്നു. ഈ ആത്മലോകത്തെ കാംക്ഷിച്ചുകൊണ്ട്‌ ത്യാഗി 
യായ പുരുഷന്‍ എല്ലാമുപേക്ഷിച്ച്‌ കടന്നുപോകുന്നു. (സന്യാ 
സിയായിത്തീരുന്നു) ഈ സന്യാസത്തിന്റെ കാരണം പൂര്‍വ്വ 
വര്‍ത്തിയായ ജ്ഞാനികള്‍ സന്താനങ്ങളെ ആഗ്രഹിച്ചിരുന്നില്ല. 
(അവര്‍ ചിന്തിച്ചിരുന്നത്‌) നമുക്ക്‌ പ്രജകളില്‍നിന്നും എന്തു 
കിട്ടുന്നു? നമ്മുടെ ആഗ്രഹം ഈ ആത്മലോകം തന്നെയാകു 
ന്നു. അതിനാല്‍ അവര്‍ പുത്രേഛയില്‍നിന്നും, വിത്തേഛ 
യില്‍നിന്നും, ലോകേഛയില്‍നിന്നും ഉത്ഥാനം ചെയ്ത്‌ ഭിക്ഷാ 
ചര്യ അനുഷ്ഠിച്ചിരുന്നു. യാതൊരുത്തന്‍ പുത്രേഛുവാകു 
ന്നുവോ അവന്‍ വിത്തേഛുവും. യാതൊരുത്തന്‍ വിത്തേഛു 
വാകുന്നുവോ അവന്‍ ലോകേഛുവാകുകയും ചെയ്യുന്നു. ഇവ 
രണ്ടും അഭിലാഷങ്ങളാകുന്നു. അവന്‍ ഈ നേതിനേതി എന്നു 
ജപിക്കപ്പെടുന്ന ആത്മാവ്‌ അഗൃഹ്യമാകുന്നു. അവന്‍ ഗ്രഹി 
ക്കപ്പെടുന്നില്ല, അത്‌ അശീര്യമാകുന്നു, അതിനു നാശം സംഭ 
വിക്കുന്നില്ല, അത്‌ അസംഗമാകുന്നു, അത്‌ ഒരിക്കലും അസ 
ക്തമാകുന്നില്ല, അത്‌ ബന്ധിക്കപ്പെടുന്നില്ല. അതിനാല്‍ വൃഥി 
തമാകുന്നില്ല. അതുപോലെതന്നെ അതിനു ക്ഷയം സംഭവിക്കു 
ന്നില്ല. ഈ ആത്മാവിനെ ഇവ രണ്ടും (പാപപുണ്യ സംബന്ധി 
യായ ശോകവും ഹര്‍ഷവും) പ്രാപിക്കുന്നില്ല. അതിനാല്‍, 
ഇക്കാരണത്താല്‍, ഞാന്‍ പാപം ചെയ്തിരിക്കുന്നു (ഇങ്ങനെ 


ര 


പശ്ചാത്താപവും) ഇക്കാരണത്താല്‍ ഞാന്‍ പുണ്യം ചെയ്തി 
രിക്കുന്നു (ഇപ്രകാരം സന്തോഷിക്കുകയും) ഈ രണ്ടിനേയും 
അതു കടന്നുപോകുന്നു. ഇങ്ങനെ ചെയ്യപ്പെട്ടതും, ചെയ്യപ്പെടാ 
ത്തതുമായ നിത്യകർമ്മങ്ങൾ (ഫലപ്രദാനവും പ്രത്യവായവവും 
വഴി) തപിപ്പിക്കുന്നില്ല. 


71. ഉപ- തദേത ദൃചാഭ്യുക്തം, ഏഷ നിത്യോ മഹിമാ 
ബ്രാഹ്മണന്ധ്yയ ന വർധതേ കര്‍മണാ നോ 
കനീയാന്‍, തസ്യൈവ സ്യാത്‌ പദവിത്തം 
വിദിത്വാന ലിപ്യതേ കര്‍മണാ പാപകേനേതി, 
തസ്മാദേവം വിഛാന്തോ ദാന്ത ഉപരതസ്തി 
തിക്ഷുഃ സമാഹിതോ ഭൂത്വാത്മന്യേവാത്മാനം 
പശ്യതി സര്‍വമാത്മാനം പശ്യതി നൈനം പാപ്മാ 
തരതി സര്‍വ പാപ്മാനം തരതി നൈനം പാപ്മാ 
തപതി സര്‍വ പാപ്മാനം തപതി വിപാപോ 
വിരജോ f വിചികിത്സോ ബ്രാഹ്മണോ ഭവത്യേഷ 
ബ്ര ഹ്മലോകഃ സ്രമാഡേനം പ്രാപിതോ f 
സീതിഹോവാച യാജ്ഞവല്‍ക്യഃ സോ! ഹം ഭഗ 
വതേ വിദേഹാന്‍ ദദാമി മാം ചാപി സഹ 
ദാസ്യായേതി. 


ഈ കാര്യംതന്നെ മന്ത്രങ്ങള്‍ വഴിയായും പറയപ്പെട്ടിരിക്കു 
ന്നു. ഇത്‌ ബ്രഹ്മവേത്താവിന്റെ നിത്യമായ മഹിമയാകുന്നു. 
അത്‌ കര്‍മ്മത്താല്‍ കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ആ മഹിമ 
യുടെ സ്വരൂപത്തെ അറിയുന്നവരായിരിക്കണം. അത്‌ അറിഞ്ഞു 
കൊണ്ട്‌ പാപകര്‍മ്മങ്ങളുമായി അലിഞ്ഞുചേരുന്നില്ല. അതി 
നാല്‍ ഇപ്രകാരം അറിയുന്നവര്‍ ശാന്തരും, ദാന്തരും, ഉപരത 
രും, തിതിക്ഷുക്കളും, സമാഹിതരുമായി ആത്മാവില്‍തന്നെ 
ആത്മാവിനെ ദര്‍ശിക്കുന്നു. എല്ലാത്തിനേയും ആത്മാവു ദര്‍ശി 
ക്കുന്നു. അതിന്‌ പാപപുണ്യങ്ങളുടെ പ്രാപ്തിയുണ്ടാകുന്നില്ല, 
ഇത്‌ എല്ലാ പാപങ്ങളുടേയും മറുകര കടന്നുപോകുന്നു. 
പാപവും പുണ്യവും ഇതിനെ സമീപിക്കുന്നില്ല, ഇത്‌ എല്ലാ പാപ 
ങ്ങളേയും സന്തപ്തമാക്കുന്നു. ഇത്‌ പാപരഹിതവും നിഷ്കമ 
വും, നിസ്സംശയവും, ബ്രാഹ്മണവുമായി ഭവിക്കുന്നു. ഹേ 
സാമ്രാട്ട്‌! ഇതാകുന്നു ബ്രഹ്മലോകം. അങ്ങി ഇതിനെ സമീപി 
ച്ചിരിക്കുന്നു. ഇപ്രകാരം യാജ്ഞ വല്ക്യന്‍ പറഞ്ഞു. അപ്പോള്‍ 
ജനകന്‍ പറഞ്ഞു, ഇതാ ഞാന്‍ ശ്രീമന്‌ വിദേഹരാജ്യം നല്കു 
ന്നു, അതോടുകൂടി അങ്ങേയ്ക്കു സേവചെയ്യുവാന്‍ സ്വയം 
സമര്‍പ്പിക്കുകയും ചെയ്യുന്നു. 


72. ഉപം സ വാ ഏഷ മഹാനജ അത്മാന്നാദോ വസു 
ദാനോ വിരുതേ വസുയ ഏവം വേദ 


ഈ മഹാനും അജന്മാവുമായ ആത്മാവ്‌ അന്നം ഭക്ഷിക്കു 
കയും, കര്‍മ്മഫലം നല്‍കുകയും ചെയ്യുന്നു. യാതൊരുത്തന്‍ 
ഇപ്രകാരം ഗ്രഹിക്കുന്നുവോ, അവനെ എല്ലാ കര്‍മ്മഫലങ്ങളും 
പ്രാപിക്കുന്നു. 


73. ഉപഃ സ വാ ഏഷ മഹാനജ ആത്മാജരോ f മരോ 
f മൃതോ ! ഭയോ ബ്രഹ്മാഭയം വൈ ബ്രഹ്മാഭയ 
ഓം ഹി വൈ ബ്രഹ്മ ഭവതി യ ഏവം വേദ. 


ഈ മഹാനും അജന്മാവുമായ ആത്മാവുതന്നെ അജരവും, 


അമരവും, അമൃതവും, അഭയബ്രഹ്മാവുമാകുന്നു. അഭയം 
തന്നെ ബ്രഹ്മമാകുന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം ഗ്രഹിക്കു 


ന്നുവോ, അവന്‍ ആ അഭയബ്രഹ്മ തന്നെ ആയിത്തീരുന്നു. 


അഞ്ചാം ബ്രാഹ്മണം 


74. ഉപഃ അഥ ഹ യാജ്ഞവല്ക്യസ്യ ദ്വേ ഭാര്യേ ബദൂ 
വതുര്‍മൈത്രേയീ ച കാത്യായനീ ച തയോര്‍ഹ 
മൈത്രേയീ ബ്രഹ്മവാദിനീ ബഭൂവ സ്രതീഥ്പ 
ജേഞവ തർഹി കാത്യായനൃഥ ഹ യാജ്ഞ 
വല്ക്യോ f നൃദ്‌ വൃത്തമുപാകരിഷ്യല്‍ 


യാജ്ഞവല്‍ക്യന്‌ മൈത്രേയി എന്നും കാത്യായനി എന്നും 
രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു എന്നത്‌ പ്രസിദ്ധമാണല്ലോ. അവ 
രില്‍ മൈത്രേയി ബ്രഹ്മവാദിനിയും കാത്യായനി സാധാരണ 
സ്ത്രീകളുടെ ബുദ്ധിയോടുകൂുടിയവളുമായിരുന്നു. അപ്പോള്‍ 
യാജ്ഞവല്ക്യന്‍ സന്ന്യാസചര്യ ആരംഭിക്കുവാനുള്ള ആഗ്ര 
ഹത്തോടുകൂടി പറഞ്ഞു. 


75. ഉപ- മൈത്രേയീതി ഹോവാച യാജ്ഞ വല്ക്യ 
പ്രരവജിഷ്യന്‍ വാ അരേ ! ഹമസ്മാത്‌ സ്ഥാനാ 
ദസ്മി ഹന്ത തേ നയാ കാത്യായന്യാന്തം 
കരവാണീതി. 


യാജ്ഞവല്കൃന്‍ പറഞ്ഞു: അല്ലയോ മൈത്രേയീ! ഞാനീ 
ഗൃഹസ്ഥാശ്രമത്തിന്റെ സര്‍വ്വസ്വവും ഉപേക്ഷിച്ച്‌ പോകുവാന്‍ 
തുടങ്ങുന്നു, അതായത്‌ സന്യാസം സ്വീകരിക്കുവാന്‍ വിചാരി 
ക്കുന്നു. ഞാന്‍ നിന്റെ അനുമതി ആവശ്യപ്പെടുകയും ആഗ്ര 
ഹിക്കുകയും ചെയ്യുന്നു. അതിനാല്‍ ഈ കാത്യായനിയോടു 
കൂടി നിനക്കിഷ്ടമാണെങ്കില്‍ വസിക്കാം. 


76. ഉപ-സാ ഹോവാച മൈത്രേയീ യന്നു മ ഇയം 
ഭഗോഃ സർവാ പൃഥിവീ വിത്തേന പൂര്‍ണാസ്യാത്‌ 
സ്യാം ന്വഹം തേനാമൃതാ 1! ഹോ നേതിനേതി 
ഹോവാച യാജ്ഞവല്ക്യോ യഥൈവോപകരണ 
ര്രതാം ജീവിതം തഥൈവ തേ ജീവിതഓംസ്യാദ 
മൃതത്വസ്യ തു നാശാസ്തി വിത്തേനേതി. 


മൈത്രേയി പറഞ്ഞു- ഭഗവാന്‍! ഈ ധനത്താല്‍ സമ്പന്ന 
യായ ഭുമി മുഴുവന്‍ എന്റേതായിത്തീരുകയാണെങ്കില്‍ എനിക്ക്‌ 
അതോടുകൂടി അമരയായിത്തീരുവാന്‍ സാധിക്കുമോ, 
ഇല്ലയോ? യാജ്ഞവലക്യന്‍ പറഞ്ഞു-സാധ്യമല്ല; ഭോഗസാമ 
ഗ്രികളാല്‍ സമ്പന്നമായത്‌ മനുഷ്യരുടേതുപോലുള്ള ജീവിതമാ 
കുന്നു, നിന്റെ ജീവിതവും അതുപോലെ ആയിരിക്കും. ധന 
ത്തില്‍ക്കൂടി അമരത്വത്തെ ആശിക്കയേ വേണ്ട. 


77. ഉപ-സാ ഹോവാച മൈത്രേയീ യേനാഹം നാമൃതാ 
സ്യാം കിമഹം തേന കൂര്‍യാ യദേവ ഭഗവന്‍ വേദ 
തദേവമേ ബ്രൂഹീതി. 


മൈത്രേയി പറഞ്ഞു:- യാതൊന്നുകൊണ്ട്‌ എനിക്ക്‌ അമ 
രത്വം പ്രാപിക്കുവാന്‍ സാധ്യമല്ലയോ അതു സ്വീകരിച്ചു കൊണ്ട്‌ 


P 


ഞാനെന്തു ചെയ്യും? ശ്രീമാന്‍! അങ്ങേയ്ക്കറിവുള്ള അമൃത 
ത്വസാധകളെ എനിക്കുപദേശിച്ചു തന്നാലും. 


78. ഉപ-സ ഹോവാച യാജ്ഞവല്ക്യഃ പ്രിയാ 
വേ ഖലു നോ ഭവതി സതീ പ്രിയമവ്ൃധദ്ധന്ത 
തർഹി ഭവത്യേതദ്‌ വ്യാഖ്യാസ്യാമി തേ വ്യാച 
ക്ഷാണസ്യ തു മേ നിദിധ്യാസസ്വേതി 


യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. തീര്‍ച്ചയായും. നീ പണ്ടുമു 
തലേ നമ്മുടെ പ്രിയയായിരുന്നു; ഈ സമയത്തും നീ നമ്മുടെ 
സന്തോഷത്തെ വളര്‍ത്തുന്നു. അതിനാല്‍ ഹേ ദേവീ! ഞാന്‍ 
സന്തോഷത്തോടുകൂടി നിനക്കുവേണ്ടി ഇതിനെ വ്യാഖ്യാനി 
ക്കാം. ഞാന്‍ വ്യാഖ്യാനിക്കുന്ന വിഷയങ്ങളെപ്പറ്റി നീ ചിന്തി 


ക്കണം. 


79. ഉപ- സ ഹോവാച ന വാ അരേ പത്യുഃ കാമായ 
പതിഃ പ്രിയോ ഭവത്യത്മനസ്തു കാമായ പതിഃ പ്രി 
യോ ഭവതി, ന വാ അരേ ജായായൈ കാമായ 
ജായാ പ്രിയാ ഭവത്യാത്മനസ്തു കാമായ ജായാ 
പ്രിയാ ഭവതി, ന വാ അരേ പുത്രാണാം കാമായ 
പുത്രാഃ പ്രിയാ ഭവന്ത്യത്മനസ്തു കാമായ പുത്രാഃ 
പ്രിയാ ഭവന്തി, ന വാ അരേ വിത്തസ്യ കാമായ 
വിത്തം പ്രിയം ഭവത്യത്മനസ്തു കാമായ വിത്തം 
പ്രിയം ഭവതി, ന വാ അരേ പശൂനാം കാമായ 
പശ്വഃ പ്രിയാ ഭവന്ത്യാത്മനസ്തു കാമായ പശവഃ 
പ്രിയ ഭവന്തി, ന വാ അരേ ബ്രഹ്മണഃ കാമായ 
ബ്രഹ്മരപിയം ഭവത്യാത്മനസ്തു കാമായ ബ്രഹ്മ 
പ്രിയം ഭവതി, ന വാ അരേ ക്ഷ്രതസ്യ കാമായ 
ക്ഷത്രം പ്രിയം ഭവത്യാത്മനസ്തു കാമായ ക്ഷത്രം 
പ്രിയ ഭവതി, ന വാ അരേ ലോകാനാം കാമായ 
ലോകാഃ പ്രിയാ ഭവന്ത്യത്മനസ്തു കാമായ ലോകാഃ 
പ്രിയ ഭവന്തി, ന വാ അരേ ദേവാനാം കാമായ 
ദേവാഃ പ്രിയാഭവന്ത്യത്മനസ്തു കാമായ ദേവാഃ 
പ്രിയാ ഭവന്തി, നവാ അരേ വേദാനാം കാമായ 
വേദാഃ പ്രിയാ ഭവന്ത്യാത്മനസ്ത കാമായ വേദാഃ 
പ്രിയാ ഭവന്ത്‌, ന വാ അരേ ഭൂതാനാം കാമായ 
ഭൂതാനി പ്രിയാണി ഭവന്ത്യാത്മനസ്തു കാമായ 
ഭൂതാനി പ്രിയാണി ഭവന്തി, ന വാ അരേ സര്‍വ്വസ്യ 
കാമയ സര്‍വ്വപ്രിയം ഭവന്ത്യത്മനസ്തു കാമായ 
സര്‍വ പ്രിയം ഭവതി. ആത്മാ വാ അരേ ഗദഷ്ടവ്യഃ 
ശ്രോതവ്യോ മന്തവ്യോ നിദിധ്യാസിതവ്യോ 
മൈത്രേയാത്മനി ഖല്വരേദൃഷ്ടേ ശ്രുതേ മതേ 
വിജ്ഞാത ഇദ ഓം സര്‍വ വിദിതം. 


അദ്ദേഹം പറഞ്ഞു- അല്ലയോ മൈത്രേയീ പതിയുടെ 
പ്രയോജനത്തിനുവേണ്ടി പതി പ്രിയപ്പെട്ടവനാകുന്നില്ല, തന്റേ 
തായ പ്രയോജനത്തിനുവേണ്ടി പതി പ്രിയപ്പെട്ടവനായിത്തീരു 
ന്നു, ഭാര്യയുടെ പ്രയോജനത്തിനു വേണ്ടി ഭാര്യ പ്രിയങ്കരിയാ 
കുന്നില്ല, സ്വന്തമായ പ്രയോജനത്തിനുവേണ്ടി ഭാര്യ പ്രിയപ്പെ 
ട്ടവളാകുന്നു, പുത്രന്റെ പ്രയോജനത്തിനു വേണ്ടി പുത്രന്‍ പ്രിയ 
പ്പെട്ടവനാകുന്നില്ല, സ്വന്തം പ്രയോജനത്തിനുവേണ്ടി പുത്രന്‍ 
പ്രിയപ്പെട്ടവനായിത്തീരുന്നു, ധനത്തിന്റെ പ്രയോജനത്തിനു 


വേണ്ടി ധനം പ്രിയപ്പെട്ടവനാകുന്നില്ല, തന്റേതായ പ്രയോജന 
ത്തിനുവേണ്ടി ധനം (്രിയപ്പെട്ടതായിത്തീരുന്നു. മൃഗങ്ങളുടെ 
പ്രയോജനത്തിനുവേണ്ടി മൃഗങ്ങള്‍ പ്രിയപ്പെട്ടവയാകുന്നില്ല. 
സ്വന്തം പ്രയോജനത്തിനുവേണ്ടി മൃഗങ്ങള്‍ പ്രിയപ്പെട്ടവയായി 
ത്തീരുന്നു, ബ്രാഹ്മണന്റെ പ്രയോജനത്തിനുവേണ്ടി ബ്രാഹ്മ 
ണന്‍ പ്രിയപ്പെട്ടവനാകുന്നില്ല. സ്വന്തം പ്രയോജനത്തിനു വേണ്ടി 
ബ്രാഹ്മണന്‍ പ്രിയപ്പെട്ടവനായിത്തീരുന്നു. ക്ഷത്രിയന്റെ പ്രയോ 
ജനത്തിനുവേണ്ടി ക്ഷത്രിയന്‍ പ്രിയനാകുന്നില്ല, സ്വന്തം പ്രയോ 
ജനത്തിനുവേണ്ടി ക്ഷത്രിയന്‍ പ്രിയപ്പെട്ടവനായിത്തീരുന്നു. 
ലോകത്തിന്റെ പ്രയോജനത്തിനായി ലോകം പ്രിയപ്പെട്ടതാകു 
ന്നില്ല, സ്വന്തം പ്രയോജനത്തിനായി ലോകം പ്രിയപ്പെട്ടതായി 
ത്തീരുന്നു, ദേവന്മാരുടെ പ്രയോജനത്തിനുവേണ്ടി ദേവന്മാര്‍ 
പ്രിയപ്പെട്ടവരാകുന്നില്ല, സ്വന്തം പ്രയോജനത്തിനു വേണ്ടി ദേവ 
ന്മാര്‍ പ്രിയപ്പെട്ടവരായിത്തീരുന്നു. വേദങ്ങളുടെ പ്രയോജനത്തി 
നുവേണ്ടി വേദങ്ങള്‍ പ്രിയപ്പെട്ടവയാകുന്നില്ല. സ്വന്തം പ്രയോ 
ജനത്തിനുവേണ്ടി വേദങ്ങള്‍ പ്രിയപ്പെട്ടവയായിത്തീരുന്നു. ഭൂത 
ങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി ഭൂതങ്ങള്‍ പ്രിയപ്പെട്ടവരാകു 
ന്നില്ല. സ്വന്തം പ്രയോജനത്തിനുവേണ്ടി ഭൂതങ്ങള്‍ പ്രിയപ്പെട്ട 
വരായിത്തീരുന്നു. എല്ലാവരുടേയും പ്രയോജനത്തിനുവേണ്ടി 
എല്ലാവരും പ്രിയപ്പെട്ടവരാകുന്നില്ല, സ്വന്തം പ്രയോജനത്തിനു 
വേണ്ടി എല്ലാവരും (പിയപ്പെട്ടവരായിത്തീരുന്നു. അതിനാല്‍ 
അല്ലയോ മൈത്രേയീ! ആത്മാവുതന്നെ ദര്‍ശനീയവും, ശ്രവ 
ണീയവും, മനനീയവും, ധ്യാനയോഗ്യവുമാകുന്നു. ഹേ 
മൈത്രേയീ! തീര്‍ച്ചയായും ആത്മദര്‍ശനവും, ശ്രവണവും, മന 
നവും, വിജ്ഞാനവും ഉണ്ടായിക്കഴിഞ്ഞാല്‍ ഇവയെല്ലാത്തി 
ന്റെയും ജ്ഞാനം ഉണ്ടാകുന്നു. 


80. ഉപഃ ്രഹ്മതം പരാദാദ്‌ യോ ! ന്യര്രാത്മനോ 
ബ്രഹ്മ വേദ ക്ഷ്രതം ത പരാദാദ്‌ യോ f 
ന്യത്രാത്മനഃ ക്ഷ്രതം വേദ ലോകാസ്തം പരാ 
ദുര്യോ ! ന്യ്രതാ ത്മനോ ലോകാന്‍ വേദ 
വേദാസ്തം പരാദുര്യോ f ന്യത്രാത്മനോ ദേവാന്‍ 
വേദ വേദാസ്തം പരാദുര്യോ f ന്യത്രാത്മനോ 
വേദാന്‍ വേദ ഭൂതാനി തം പരാദു ര്യോ f ന്യത്ര 
ത്മനോ വേദാന്‍ വേദ ഭൂതാനി തം പരാദുര്യോ f 
ന്യശ്രാത്മനോ ഭൂതാനി വേദ സര്‍വതം പരാദാദ്‌ 
യോ [f ന്യത്രാത്മനഃ സര്‍വ വേദേദം ബ്രഹ്മേദം 
ക്ഷത്രമിമേ ലോകാ ഇമേ ദേവാ ഇമേവേദാ ഇമാനി 
ഭൂതാനീദ ഓം സര്‍വ യദയമാത്മാ 


യാതൊരുത്തന്‍ ബ്രാഹ്മണജാതിയെ ആത്മാവില്‍ നിന്നും 
ഭിന്നമായി കരുതുന്നുവോ, അവനെ ബ്രാഹ്മണജാതി പരാജയ 
പ്പെടുത്തുന്നു. ആര്‍ ക്ഷത്രിയജാതിയെ ആത്മാവില്‍നിന്നും 
ഭിന്നമായി കരുതുന്നുവോ, അവനെ ക്ഷത്രിയജാതി പരാജയ 
പ്പെടുത്തുന്നു. ആര്‍ ലോകത്തെ ആത്മാവില്‍നിന്നും ഭിന്നമായി 
കരുതുന്നുവോ, അവനെ ലോകം പരാജയപ്പെടുത്തുന്നു. ആര്‍ 
ദേവതകളെ ആത്മാവില്‍നിന്നും ഭിന്നമായി കരുതുന്നുവോ, 
അവനെ ദേവതകള്‍ പരാജയപ്പെടുത്തുന്നു. ആര്‍ വേദങ്ങളെ 
ആത്മാവില്‍നിന്നും ഭിന്നമായി കരുതുന്നുവോ, അവനെ വേദ 
ങ്ങള്‍ പരാജയപ്പെടുത്തുന്നു. ആര്‍ ഭൂതങ്ങളെ ആത്മാ 
വില്‍നിന്നു ഭിന്നമായി കരുതുന്നുവോ, അവനെ ഭൂതങ്ങള്‍ പരാ 


le 


ജയപ്പെടുത്തുന്നു. ആര്‍ എല്ലാവരേയും ആത്മാവില്‍നിന്നും 
ഭിന്നമായി കരുതുന്നുവോ, അവനെ എല്ലാവരും പരാജയപ്പെ 
ടുത്തുന്നു. ഈ ബ്രാഹ്മണജാതി, ഈ ക്ഷത്രിയജാതി, ഈ 
ലോകം, ഈ ദേവന്മാര്‍, ഈ വേദങ്ങള്‍, ഈ ഭൂതങ്ങള്‍, ഈ 
എല്ലാവരും, കൂടാതെ മറ്റെന്തെല്ലാമുണ്ടോ, അവയെല്ലാം ആത്മാ 
വുതന്നെയാകുന്നു. 


81. ഉപഃ സ യഥാ ദുന്ദുഭേര്‍ഹന്യമാനസ്യ ന ബാഹ്യാ 
ഞ്ഛബ്ദാഞ്ഛക്നുയാദ്‌ ഗ്രഹണായ ദുന്ദുഭേസ്തു 
ഗ്രഹണേന ദുന്ദുഭ്യാഘാതസ്യ വാ ശബ്ദോ 
ഗൃഹീതഃ 


ഒരു ദുന്ദുഭിയുടെ മേല്‍ വടി മുതലായവകൊണ്ട്‌ ആഘാത 
മേല്‍പ്പിക്കപ്പെടുന്നു, ആ ദുന്ദുഭിയുടെ ബാഹൃശബ്ദങ്ങളെ 
ആര്‍ക്കും ഒരു വിധത്തിലും ഗ്രഹിക്കുവാന്‍ സാധിക്കുന്നില്ല, 
എന്നാല്‍ ദുന്ദുഭിയേയോ അഥവാ അതിന്റെ ആഘാതത്തേയോ 
ഗ്രഹിക്കുന്നതോടുകുടി അതിന്റെ ശബ്ദവും ഗ്രഹിക്കപ്പെട്ടതാ 
യിത്തീരുന്നു. 


82. ഉപഃ സ യഥാ ശങ്ഖസ്യ ധ്മായമാനസ്യ ന 
ബാഹ്യാഞ്ഛബ്ദാഞ്ഛക്നുയാദ്‌ ഗ്രഹണായ ശങ്‌ 
ഖസ്യ തു ഗ്രഹണേന ശങ്ഖധ്മസ്യ വാ ശബ്ദോ 
ഗൃഹീത. 


വായില്‍വച്ചൂതുന്ന ശംഖിന്റെ ശബ്ദം ഗ്രഹിക്കുന്നതില്‍ 
ആരും സമര്‍ത്ഥരാകുന്നില്ല, എന്നാല്‍ ശംഖിന്റെ തൽ ഗ്രഹി 
ക്കുന്നതോടുകൂടി അതിന്റെ ശബ്ദവും ഗ്രഹിക്കപ്പെട്ടതായിത്തീ 


രുന്നു. 


83. ഉപഃ സ യഥാ വീണായൈ വാദ്യമാനായൈ ന 
വാദ്യാഞ്ഛബ്ദാഞ്ഛക്കുനുയാദ്‌ ഗ്രഹണായ 
വീണാ യൈ തു ഗ്രഹണേന വീണാവാദസ്യ വാ 
ശബ്ദോ ഗൃഹീതഃ 


വായിക്കപ്പെടുന്ന വീണയുടെ, ബാഹൃശബ്ദത്തെ ഗ്രഹിക്കു 
ന്നതില്‍ ആരും സമര്‍ത്ഥരാകുന്നില്ല, എന്നാല്‍ വീണയോ 
അതിന്‍രെ വായിക്കലിനേയോ ഗ്രഹിക്കുന്നതിനോടുകൂടി ആ 
ശബ്ദവും ഗൃഹീതമായിത്തീരുന്നു. 


84. ഉപ-സ യഥാ ff ദ്രൈധാഗ്നേരഭ്യാഹിതസ്യ പൃഥ 
ഗ്ധൂമാ വിനിശ്ചരന്ത്യേവം വാ അരേ! സ്യ 
മഹതോ ഭൂതസ്യ നിശ്വസിതമേതദ്‌ യദൃഗ്വേദോ 
യജൂര്‍വേദഃ സാമവേദോ 1 ധര്‍വാങ്ഗിരസ ഇതി 
ഹാസഃ പുരാണം വിദ്യാ ഉപനിഷദഃ ശ്ലോകാഃ 
സൂത്രാണ്യനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനിഷ്ടക ഓം 
ഹുതമാശിതം പായിതമയം ച ലോകഃ പരശ്ച 
ലോകഃ സർവാണി ച ഭൂതാന്യസ്യൈവൈതാനി 
സർവാണി നിശ്വസിതാനി 


നനഞ്ഞുകുതിര്‍ന്ന വിറകു കുത്തുന്നതില്‍നിന്നും പ്രത്യേ 
കമായ രീതിയിലുള്ള ധൂമം ഉയരുന്നതുപോലെ ഹേ 
മൈത്രേയി! ഈ ജഗ്വേദവും, സാമവേദവും,അഥര്‍വവേദവും, 


ഇതിഹാസവും, പുരാണവും, വിദ്യയും, ഉപനിഷത്തുക്കളും, 


K 


ശ്ലോകങ്ങളും (ബ്രാഹ്മണമന്ത്രം) സൂത്രങ്ങലും (വൈല്‍ംവസ്തു 
സംഗ്രഹവാക്യം) സൂത്രങ്ങളുടെ വ്യാഖ്യാനവും, മന്ത്രങ്ങളുടെ 
വ്യാഖ്യാനവും, യജ്ഞങ്ങളും ഹവനവും, ആശിതവും, പായി 
തവും, ഈ ലോകവും, പരലോകവും, സമ്പൂര്‍ണ്ണഭൂതങ്ങളും 
എല്ലാം ഇതിന്റെ നിശ്വാസങ്ങള്‍തന്നെയാകുന്നു. 


85. ഉപ- സ യഥാ സര്‍വാസാമപാ ഓം സമുദ്ര ഏകാ 
യനമേവ ഓം സര്‍വേഷാ ഓം സ്പര്‍ശാനാം ത്വഗേ 
കായനമേവ ഓം സർവേഷാം ഗന്ധാനാം 
നാസികേ ഏകായനമേവ ഓം സർവേഷാം ഓം 
രസാനാം ജിഹ്വൈ കായനമേവ ഓം സര്‍വേഷാ 
ഓം രൂപാണാം ചക്ഷുരേകായനമേവ ഓം 
സര്‍വേഷാ ഓം ശബ്ദാനാ ഓം ശ്രോത്രമേകായ 
നമേവ ഓം സര്‍വേഷാ ഓം സങ്കല്പാനാം മന 
ഏകായനമേവ ഓം സര്‍വാസാം വിദ്യാനാ ഓം 
ഹൃദയമേ കായനമേവ ഓം സര്‍വേഷാ കര്‍മണാ 
ഓം ഹസ്താമേകായനമേവ ഓം സര്‍വേഷാമാന 
ന്ദാസമുപസ്ഥ ഏകായനമേവ ഓം സർവേഷാം 
വിസര്‍ഗാണാം പായുരേകായനമേവ ഓം സര്‍വേ 
ഷാമധ്വനാം പാദാവേകായനമേവ ഓം സർവേഷാം 
വേദാനാം വാഗേകായനം 


സമുദ്രം എങ്ങിനെ എല്ലാ ജലങ്ങള്‍ക്കും അയനം (പ്രളയ 
സ്ഥാനം) ആകുന്നോ അതുപോലെ എല്ലാ സ്പര്‍ശനങ്ങള്‍ക്കും 
തൊലി ഒരു അയനമാകുന്നു, എല്ലാ ഗന്ധങ്ങള്‍ക്കും രണ്ടു 
നാസിക ഒരു അയനമാകുന്നു, എല്ലാ രസങ്ങള്‍ക്കും ജിഹ്വ ഒരു 
അയനമാകുന്നു, എല്ലാ രൂപങ്ങള്‍ക്കും ചക്ഷുസ്സ്‌ ഒരു അയന 
മാകുന്നു, എല്ലാ ശബ്ദങ്ങള്‍ക്കും ശ്രോത്രം ഒരു അയനമാകു 
ന്നു, എല്ലാ സങ്കല്പങ്ങള്‍ക്കും മനസ്സ്‌ ഒരു അയനമാകുന്നു, 
എല്ലാ വിദ്യകള്‍ക്കും ഹൃദയം ഒരു അയനമാകുന്നു, സമസ്ത 
കര്‍മ്മങ്ങള്‍ക്കും കൈ ഒരു അയനമാകുന്നു, എല്ലാ ആനന്ദ 
ങ്ങള്‍ക്കും ഉപസ്ഥം ഒരു അയനമാകുന്നു, എല്ലാ വിസര്‍ഗ്ഗ 
ങ്ങള്‍ക്കും ഗുദം ഒരു അയനമാകുന്നു, സമസ്തമാര്‍ഗ്ഗങ്ങള്‍ക്കും 
രണ്ടു ചരണങ്ങള്‍ ഒരു അയനമാകുന്നു. ഇതുപോലെ തന്നെ 
എല്ലാ വേദങ്ങള്‍ക്കും വാക്ക്‌ ഒരു അയനമാകുന്നു. 


86. ഉപ- സ യഥാ സൈന്ധവധനോ ! നന്തരോ f 
ബാഹ്യഃ കൃത്സ്നോരസധന ഏവൈവം വാ അരേ 
[ യമാത്മനന്തരോ 1 ബാഹ്ൃഃ കൃത്സ്നഃ പ്രജ്ഞാ 
നധന ഏവൈതേഭ്യോ ഭൂതേഭ്യഃ സമുത്ഥായ 
താന്യേവാനു വിനശ്യതി ന പ്രേത്യ സംജ്ഞാസ്തീ 
ത്യരേ ബ്രവീ മീതി ഹോവാച യാജ്ഞവല്ക്യഃ 


എപ്രകാരം ഉപ്പിന്റെ ഒരു കഷണം ബാഹ്യാന്തരഭേദമില്ലാതെ 
രസസമ്പൂര്‍ണ്ണമായിരിക്കുന്നുവോ, ഹേ മൈത്രേയി, അപ്രകാരം 
തന്നെ ഈ ആത്മാവു ബാഹ്യാന്തരഭേദരഹിതമായി സമ്പൂര്‍ണ്ണ 
മായ പ്രജ്ഞാധനത്തോടുകൂടി നിലനില്‍ക്കുന്നു. ഇത്‌ ഈ ഭൂത 
ങ്ങളോടുകൂടി ഉത്ഥിതമാകുകയും അവയോടുകൂടി തന്നെ നശി 
ക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം മരണത്തോടുകൂടി അത്‌ 
നാമാവശേഷമായിത്തീരുന്നു. ഹേ മൈത്രേയീ! ഞാനിപ്രകാരം 
പറയുന്നു. ഇങ്ങിനെ യാജ്ഞവല്ക്യന്‍ പറഞ്ഞു. 


1 


A 


87. ഉപ- സാ ഹോവാച മൈത്രേയ്യത്രൈവ മാ ഭഗ 
വാന്‍ മോഹാന്തമാപീപിയന്ന വാ അഹമിമം 
വിജാനാമീതി സ ഹോവാച ന വാ അരേ! ഹം 
മോഹം ബ്രവീമ്യവിനാശീ വാ അരേ f യമാ 
ത്മാനുഛിത്തിധര്‍മാ 


മൈത്രേയി പറഞ്ഞു ശ്രീമാന്‍ അങ്ങ്‌ എന്നെ ഇവിടെതന്നെ 
മോഹത്തില്‍ പതിപ്പിച്ചിരിക്കുന്നു. ഇതില്‍ വിശേഷവിധിയായി 
എനിക്കൊന്നും തന്നെ മനസിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു:- 
അല്ലയോ മൈത്രേയീ ! ഞാന്‍ മോഹസംബന്ധമായി 
യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ആത്മാവ്‌ നിശ്ചയമായും 
അവിനാശിയും, അനുഛേദരൂപത്തോടുകൂടിയതുമാകുന്നു. 


88. ഉപ- യത്ര ഹി ദ്വൈതമിവ ഭവതി തദിതര ഇതരം 
പശ്യതി തദിതര ഇതരം ജി്ഘതി തദിതര ഇതര 
ഓട രസയതേ തദിതര ഇതരമഭിവദതി തദിതര ഇതര 
ഓം ശൃണോതി തദിതര ഇതരം മനുതേ തദിതര 
ഇതര ഓം സ്പൃശതി തദിതര ഇതരം വിജാനാതി 
യത്ര ത്വസ്യ സര്‍വമാത്മവാഭൂത്‌ തത്‌ കേന കം 
പശ്യേത്‌ തത്‌ കേന കം ജിഫ്രേത്‌ തത്‌ കേന ന 
ഓം രസയേത്‌ തത്‌ കേന കമഭിവദേത്‌ തത്‌ കേന 
ക ഓം ശൃണുയാത്‌ തത്‌ കേന കം മന്പീത തത്‌ 
കേന ക ഓം സ്പൃശ്യേത്‌ തത്‌ കേന കം വിജാനീ 
യാത്‌ യേനേദ ഓം സര്‍വ വി ജാനാതി തം കേന 
വിജാനീയാത്‌ സ ഏഷ നേതി നേത്യാത്മാഗൃയഹ്യോ 
ന ഹി ഗൃഹൃതേ f ശീര്യോ ന ഹി ശീര്യതേ f 
സങ്ഗോ ന ഹി സജ്യതേ f സിതോ ന വ്യഥതേ 
ന രിഷ്യതി വിജ്ഞാതാരമരേ കേന വിജാനീയാദി 
ത്യുക്താനുശാസനാസി മൈത്രേയ്യേതാവദരേ 
ഖല്വമൃ തത്വമിതി ഹോക്ത്വാ യാജ്ഞവല്ക്യോ 
വിജഹാര 


എവിടെ (അവിദ്യാവസ്ഥാനത്തില്‍) ദ്വൈതമുണ്ടായിരിക്കു 
ന്നുവോ, അവിടെ അന്യം അന്യത്തെ ദര്‍ശിക്കുന്നു. അന്യം 
അന്യത്തെ ശ്വസിക്കുന്നു, അന്യം അന്യത്തെ ആസ്വദിക്കുന്നു, 
അന്യം അന്യത്തെ അഭിവാദനം ചെയ്യുന്നു, അന്യം അന്യത്തെ 
ശ്രവിക്കുന്നു, അന്യം അന്യത്തെ മനനം ചെയ്യുന്നു. അന്യം 
അന്യത്തെ സ്പര്‍ശിക്കുന്നു, അന്യം അന്യത്തെ വിശേഷവി 
ധിയായി ഗ്രഹിക്കുന്നു. എന്നാല്‍ എവിടെ ഇതിനുവേണ്ടി എല്ലാ 
ആത്മാക്കളും ആയിത്തീരുന്നുവോ, അവിടെ ഏതില്‍ക്കൂടി 
ഏതിനെ ദര്‍ശിക്കും? എന്തില്‍ക്കൂടി എന്തിനെ ശ്വസിക്കും? 
എന്തില്‍ക്കൂടി എന്തിന്റെ രസം ആസ്വദിക്കും? എന്തില്‍ക്കൂടി 
എന്തിനെ ആസ്വദിക്കും? എന്തില്‍ക്കൂടി എന്തിനെ ശ്രവിക്കും? 
ആരില്‍ക്കൂടി ആരെ അഭിവാദനം ചെയ്യും? എന്തില്‍ക്കൂടി 
എന്തിനെ മനനം ചെയ്യും? എന്തില്‍ക്കൂടി എന്തിനെ 
സ്പര്‍ശിക്കും? ആരില്‍ക്കൂടി ആരെ അറിയും? യാതൊന്നുവ 
ഴിയായി പുരുഷന്‍ ഇവയെല്ലാം അറിയുന്നുവോ, അതിനെ 
ഏതു സാധനയാല്‍ അറിയും? നേതിനേതി ഇപ്രകാരം നിർദ്ദേ 
ശിക്കപ്പെടുന്ന ആത്മാവ്‌ അഗൃഹ്യമാകുന്നു-അതറിയപ്പെടു 
ന്നില്ല; അശീര്യമാകുന്നു-അതിനു വിനാശം സംഭവിക്കുന്നില്ല; 
അസംഗമാകുന്നു-അതാസക്തമാകുന്നില്ല; അബദ്ധമാകുന്നു- 


അത്‌ വൃഥിതവും, ക്ഷീണിതവുമാകുന്നില്ല, ഹേ തു 
വിജ്ഞാതാവിനെ ഏതു മാര്‍ഗ്ഗത്തില്‍ക്കൂടി ഗ്രഹിക്കാന്‍ കഴി 
യുന്നത്‌? ഇപ്രകാരം നിനക്കുപദേശം നല്‍കപ്പെട്ടിരിക്കുന്നു. 
മൈത്രേയി! മനസ്സിലാക്കു; അമൃതത്വം ഇത്രയും മാത്രമേ ഉള്ളു. 
ഇപ്രകാരം പറഞ്ഞുകൊണ്ട്‌ യാജ്ഞവല്ക്യന്‍ പരിവ്രജക (സ 
ന്യാസി) നായിത്തീര്‍ന്നു. 


ആറാം ്രാഹ്മണം 


89. ഉപഃ അഥ വ ഓംശഃ പൌതിമാഷ്യോ ഗൌപവനാദ്‌ 
ഗാപവനഃ പൌഈതിമാഷ്യാത്‌ പൌതിമാഷ്യോ ഗൌപ 
വനാദ്‌ ഗാപവനഃ കരശികാത്‌ കാശിക? കാണ്ഡി 
നൃത്‌ കരണ്ഡിന്യഃ ശാണ്ഡില്യാഛാണ്ഡില്യഃ 
കശികച്ച ഗൌതമാച്ച ഗൌതമഃ. 


ഇന്‌ യാജ്ഞവല്ക്യകാണ്ഡത്തിന്റെ വംശപരമ്പര പറയുന്നു 
-പൌതിമാഷ്യന്‍ ഗൌപവനനില്‍നിന്നും, ഗാപവനന്‍ പതിമാ 
ഷ്യനില്‍നിന്നും, പൌതിമാഷ്യന്‍ ഗൌാപവനനില്‍നിന്നും, ഗപ 
വനന്‍ കൌശികനില്‍നിന്നും, കശികന്‍ കരണ്ഡിന്യനില്‍നി 
ന്നും, കാണ്ഡിന്യന്‍ ശാണ്ഡില്യനില്‍നിന്നും, ശാണ്ഡില്യന്‍ 
കൌശികനില്‍നിന്നും, ഗൌതമന്‍ ഗൌാതമനില്‍നിന്നും 


90. ഉപ: അഗ്നിവേശ്യാദാഗ്നിവേശ്യോ ഗാര്‍ഗ്യാദ്‌ 
ഗാര്‍ഗ്യോ ഗാര്‍ഗ്യാദ്‌ ഗാര്‍ഗ്യോ ഗൌാതമാദ്‌ ഗാതമഃ 
സൈതവാത്‌ സൈതവഃ പാരാശര്യായണാത്‌ 
പാരാശര്യായണോ ഗാര്‍ഗ്യായണാദ്‌ ഗാര്‍ഗ്യായണ 
ഉദ്ദാലകായനാദുദ്ദാലകായനോ ജാവാലായ 
നാജ്ജാവാലായനോ മാധ്യന്ദിനായനാന്മധ്യന്ദിനാ 
യനഃ സരകരായണാത്‌ സരകരായണഃ കാഷായ 
ണാത്‌ കാഷായണഃ സായകായനാത്‌ സായകായനഃ 
കരാശികായനേ; കരശികായനിഃ 


(ഗൌതമന്‍) അഗ്നിവേശ്യനില്‍നിന്നും, അഗ്നിവേശ്യന്‍ 
ഗാര്‍ഗ്യനിലനിന്നും, ഗാര്‍ഗ്യന്‍ ഗൌാതമനില്‍നിന്നും, ഗൌതമന്‍ 
സൈതവനില്‍നിന്നും, സൈതവന്‍ പാരാശര്യയണനില്‍നി 
ന്നും, പാരാശരൃയണന്‍ ഗദാര്‍ഗ്യായണനില്‍നിന്നും, ഗാര്‍ഗ്യാ 
യണന്‍ ഉദ്ദാലകായനില്‍നിന്നും, ഉദ്ാലകായനന്‍ ജാബാലായന 
നില്‍നിന്നും, ജാബാലായനന്‍ മാധ്യന്ദിനായന നില്‍നിന്നും, മാധ്യ 
ന്ദിനായനന്‍ സൌകരായണനില്‍നിന്നും, സകരായണന്‍ 
കാഷായണനില്‍നിന്നും, കാഷായണന്‍ സായകായനനില്‍നി 
ന്നും, സായകായനന്‍ കശികായനില്‍നിന്നും, കാശികായനി 


91. ഉപ- ഘൃതകരശികാദ്‌ ഘൃതകനശികഃ പാരാശര്യാ 
യണാത്‌ പാരാശര്യായണഃ പാരാശര്യാത്‌ 
പരാശര്യോ ജാതൂകര്‍ണ്യാജ്ജാതൂകര്‍ണ്യ ആസു 
രായണാച്ച യാസ്കാച്ചാസുരായണസ്ത്രൈവണേ 
സ്ത്രെവണിരൌപജന്ധ നേരാപജന്ധ നിരാസുരേ 
രാസുരീര്‍ഭാരദ്വാജാദ്‌ ഭാരദ്വാജ ആത്രേയാദാ 
ത്രേയോ മാണ്ടേര്‍മാണ്ടിര്‍ ഗൌതമാദ്‌ ഗാതമോ ഗത 
മാദ്‌ ഗാതമോ വാത്സ്യാദ്‌ വാത്സ്യഃ ശാണ്ഡില്യാ 
ഛാണ്ഡില്യ$ കൈശോര്യാത്‌ കാണ്യാത്‌ 
കൈശോര്യഃ കാണ്യംഃ കുമാരഹാരിതാത്‌ കുമാര 


I 


N 


ഹാരിതോ ഗാലവാദ്ഗാലവോ വിദര്‍ഭികനണ്ഡിന്യാദ്‌ 
വിദര്‍ഭികാണ്ഡിന്യോ വത്സനപാതോ ബാശ്രവാദ്‌ 
വത്സനപാദ്‌ ബ്രാഭൂവഃ പഥഃ സനഭരാത്‌ പന്ഥാം 
സോഭരോ f യാസ്യാദങ്ഗിരസാദയാസ്യ അങ്ഗി 
രസ ആഭുതേസ്ത്വാഷ്ടരാദാഭൂതിസ്ത്വാഷ്ടോ വിശ്വരൂ 
പാത്‌ ത്വാ ഷ്ടാദ്‌ വിശ്വരൂപസ്ത്വഷ്ടാശ്വിഭ്യാമശ്വിന 
ദധീച ആഥര്‍വണാദ്‌ ദധ്യങ്ങാഥര്‍വണോ f 
ഥര്‍വണോ ദൈവാദഥര്‍വാ ദൈവോ മൃത്യോഃ 
(പാധ്വഓംസന ന്മൃത്യുഃ ഗ്പാധ്വഓംസനഃ 
പ്രാധ്വഓംസനാത്‌ പ്രാധ്വ ഓംസന ഏകര്‍ഷേരേ 
കര്‍ഷിപ്രചിത്തേര്‍വിപ്രചി ത്തിര്‍വ്യേഷ്ടേര്‍വൃഷ്ടിഃ 
സനാരോഃ സനാരുഃ സനാ തനാത്‌ സനാതനഃ സന 
ഗാത സനഗഃ പരമേഷ്ഠിനഃ പരമേഷ്ഠി ബ്രഹ്മണോ 
ബ്രഹ്മ സ്വയംഭൂ ബ്രഹ്മണേ നമഃ. 


ഘൃതകൌശികനില്‍നിന്നും, ഘൃതകൌശികന്‍ പാരാശാര്യാ 
യണനില്‍നിന്നും, പാരാശാര്യായണന്‍ പാരാശര്യയില്‍നിന്നും, 
പാരാശര്യ ജാതൂകര്‍ണ്യയില്‍നിന്നും, ജാതൂകര്‍ണ്യ ആസുരാ 
യണനില്‍നിന്നും, ആസുരായണന്‍ യാസ്കനില്‍നിന്നും, 
ആസുരായണന്‍ ത്രൈവര്‍ണ്ണിയില്‍നിന്നും, ത്രൈവര്‍ണ്ണി ഓഈപ 
ജന്ധിനിയില്‍നിന്നും, ഓപജണ്ഡിനി ആസൂരിയില്‍നിന്നും, 
ആസൂരി ഭാരദ്വാജനില്‍നിന്നും, ഭാരദ്വാജന്‍ അത്രേയനില്‍നി 
ന്നും, അത്രേയന്‍ മാണ്ടിയില്‍നിന്നും, മാണ്ടി ഗാതമനില്‍നി 
ന്നും, ഗൌതമന്‍ ഗൌാതമനില്‍നിന്നും, ഗൌതമന്‍ വാത്ധ്യാനില്‍നി 
ന്നും, വാത്സ്യാന്‍ ശാണ്ഡില്യനില്‍നിന്നും, ശാണ്ഡില്യന്‍ 
കൈശോര്യകാപ്യയില്‍നിന്നും, കൈശോരകാപ്യ കുമാരഹാരി 
തനില്‍നിന്നും, കുമാരഹാരിതന്‍ ഗാലവനില്‍നിന്നും, ഗാലവന്‍ 
വിദര്‍ഭീകൌണ്ഡിന്യനില്‍നിന്നും, വിദര്‍ബീകൌണ്ഡിന്യന്‍ വത്സ 
നപാദബാഭൂവനില്‍നിന്നും, വത്സനപാദബാഭൂവന്‍ പന്ഥാസന 
ഭരനില്‍നിന്നും, പന്ഥാസൌതഭരന്‍ അയാസ്യഅംഗിരസ്സില്‍നി 
ന്നും, ആയാസ്യ അംഗീരസ്സ്‌ ആഭൂുതിത്വഷ്ടനില്‍നിന്നും, ആഭൂ 
തിത്വഷ്ടന്‍ വിശ്വരൂപത്വഷ്ടനില്‍നിന്നും വിശ്വരൂപത്വഷ്ടന്‍ അശി 
വിനികുമാരന്മാരില്‍നിന്നും, അശ്വിനികുമാരന്മാര്‍ ദധ്യങ്ങാ 
ഥര്‍വര്‍ണനില്‍നിന്നും, ദധ്യങ്ങാഥര്‍വര്‍ണന്‍ അഥര്‍വാദേവ 
നില്‍നിന്നും, അഥര്‍വാദേവന്‍ മൃത്യുപ്രാധ്വംസനനില്‍നിന്നും, 
മൃത്യുപ്രാധ്വംസനന്‍ പ്രാധ്വംസനില്‍നിന്നും, പ്രാധ്വംസന്‍ 
ഏകര്‍ഷിയില്‍നിന്നും, ഏകര്‍ഷി വിപ്രചിത്തിയില്‍നിന്നും, 
വിപ്രചിത്തി ത്യാഷ്ടിയില്‍നിന്നും, ത്യ്ഷ്ടി സനാരുവില്‍നിന്നും, 
സനാരു സനാതനനില്‍നിന്നും, സനാതനന്‍ സനഗനില്‍നിന്നും, 
സനഗന്‍ പരമേഷ്ടിയില്‍നിന്നും, പരമേഷ്ടി ബ്രഹ്മാവില്‍നിന്നും 
ഈ വിദ്യ പ്രാപിച്ചു. ബ്രഹ്മാവ്‌ സ്വയംഭൂവാകുന്നു, (്രഹ്മാ 
വിനെ നമസ്കരിക്കുന്നു. 


അഞ്ചാമദ്ധ്യായം 
ഒന്നാം ബ്രാഹ്മണം 


1. ഉപ-ഓം പൂര്‍ണമദഃ പൂര്‍ണമിദം പൂര്‍ണാത്‌ 
പൂര്‍ണമുദച്യതേ, പൂര്‍ണസ്യ പൂര്‍ണമാദായ 
പൂര്‍ണമേവാ വശിഷ്യതേ. 


ഇത്‌ (പരബ്രഹ്മം പൂര്‍ണ്ണമാകുന്നു. അത്‌ യ 
ബ്രഹ്മവും) പൂര്‍ണ്ണമാകുന്നു. ഈ (കാര്യാത്മകമായ പൂര്‍ണ്ണത( 
കാരണാത്മകമായ) പൂര്‍ണ്ണതയില്‍നിന്നുതന്നെ ഉത്ഭവിക്കുന്നു. 
ഈ പൂര്‍ണ്ണത്വത്തിന്റെ പൂര്‍ണ്ണത (അവിദ്യാകൃതമായ അന്യത്വാ 
ഭാസം) മാറ്റിക്കഴഞ്ഞാല്‍ പൂര്‍ണ്ണതതന്നെ അവശേഷിക്കുന്നു. 


2. ഉപ- ഓം ഖം ബ്രഹ്മ ഖം പുരാണം വായുരം ഖമിതി 
ഹ സ്മാഹ കരവ്യായണീപുത്രോ വേദോ {യം 
ബ്രഹ്മണാ വിദുര്‍വേദൈനേന യദ്‌ വേദിതവ്യം 


ആകാശം ബ്രഹ്മമായ ഓംകാരമാകുന്നു. ആകാശം (ഇവിടെ 
ജഡം ഉണ്ടായിരിക്കുന്നില്ല) സനാതന( പരമാത്മാവ്‌)മാകുന്നു. 
അതില്‍ വായു വസിക്കുന്നു; ആ ആകാശം തന്നെ ഖം (ഒരു 
മന്ത്രം) ആകുന്നു. ഇപ്രകാരം കരരവ്യായണീപുത്രന്‍ പറഞ്ഞി 
രിക്കുന്നു. ഇത്‌ ഓംകാരമായ വേദമാകുന്നു-ഇപ്രകാരം ബ്രാഹ്മ 
ണന്‍ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ യാതൊന്ന്‌ 
ജ്ഞാനവ്യമായിരിക്കുന്നുവോ അതില്‍ നിന്നും ഇതിന്റെ 
ജ്ഞാനം ഉണ്ടാകുന്നു. 


രണ്ടാം ്രഹ്മണം 


3. ഉപ- ത്രയാഃ പ്രാജപത്യാഃ പ്രജാപതാ പിതരി 
ബ്രഹ്മചര്‍യഭൂഷുര്‍ദേവാ മനുഷ്വാ അസുരാ ഉഷി ത്വാ 
ബ്രഹ്മചര്‍യ ദേവാ ഉചുര്‍സ്രവീതു നോ ഭവാനിതി 
തേഭ്യോ ഹൈതദക്ഷരമുവാച ദ ഇതി വ്യാജ്ഞാസിഷ്ടാ 
ഇതി വ്യാജ്ഞാസിഷ്മേതി ഹോചുര്‍ദാമൃതേതി ന 
ആത്തേത്യോമിതി ഹോ വാച വ്യാജ്ഞാസിഷ്ടേതി. 


ദേവന്മാര്‍, മനുഷ്യര്‍, അസുരര്‍, പ്രജാപതിയുടെ ഈ പുത്ര 
ന്മാര്‍ പിതാവായ പ്രജാപതിയുടെ അടുക്കല്‍ ബ്രഹ്മചര്യ അനു 
ഷ്ഠിച്ചു. ബ്രഹ്മചര്യാര്രതം കഴിഞ്ഞപ്പോള്‍ ദേവന്മാര്‍ പറഞ്ഞു- 
അങ്ങ്‌ ഞങ്ങള്‍ക്കുപദേശം നല്‍കിയാലും പ്രജാപതി അവരോട്‌ 
ദ എന്ന അക്ഷരം പറഞ്ഞുകൊണ്ട്‌ ചോദിച്ചു മനസ്സിലായോ? 
അതിനവര്‍ മറുപടി പറഞ്ഞു- മനസ്സിലായി, അങ്ങ്‌ ഞങ്ങളോട്‌ 
ദമനം ചെയ്യു എന്നാണ്‌ പറഞ്ഞത്‌ അപ്പോള്‍ പ്രജാപതി, ശരി 
നിങ്ങള്‍ ഗ്രഹിച്ചിരിക്കുന്നു എന്നു പഠഞഅഞു 


ഉപ- അഥ ഹൈനം മനുഷ്യാ ഈചുര്‍ബ്രവീതു 
നോ ഭവാനിതി തേഭ്യോ ഹൈതദേവാക്ഷരമുവാച 
ദ ഇതി വ്യജ്ഞസിഷ്ടാ ഇതി വ്യജ്ഞസിഷ്മേതി 
ഹോചുര്‍ദത്തേതി ന ആത്ഥേത്യോമിതി ഹോവാ 
ചത വ്യജ്ഞാസിഷടേതി 


അനന്തരം പ്രജാപതിയോട്‌ മനുഷ്യര്‍ പറഞ്ഞു:- അങ്ങ്‌ 
ഞങ്ങള്‍ക്കുപദേശം നല്‍കിയാലും അവരോട്‌ പ്രജാപതി ദ 
എന്ന അക്ഷരം തന്നെ പറഞ്ഞുകൊണ്ട്‌ ചോദിച്ചു എന്താ മന 
സ്റിലായോ? മനുഷ്യര്‍ മറുപടി പറഞ്ഞു- അങ്ങ്‌ ഞങ്ങളോട്‌ 
ദാനം ചെയ്യുവാന്‍ പറഞ്ഞിരിക്കുന്നു. ശരി നിങ്ങള്‍ മനസ്സിലാ 
ക്കിയിരിക്കുന്നു എന്ന്‌ പ്രജാപതി പറഞ്ഞു. 


5. ഉപ- അഥ ഹൈനമസുരാ ഉചുര്‍ബ്രവീതു നോ 
ഭവാനിതി തേഭ്യോ ഹൈതദേവാക്ഷരമുവാച ദ 


P 


ഇതി വൃജ്ഞാസിഷ്ടുാ ഇതി വ്യജ്ഞാസിഷ്യേ 
തിഹോചുര്‍ദയധ്വമിതി ന ആത്ഥേത്യോമിതി 
ഹോവാച വ്യജ്ഞാസിഷ്ടേതി തദേതദേവൈഷാ 
ദൈവീ വാഗനവദതി സ്തനയിത്നുര്‍ദ ദ ദ ഇതി 
ദാമൃത ദത്ത ദയധ്വമിതി തദേതത്‌ ത്രയഓം 
ശിക്ഷേദ്ദമം ദാനം ദയാമിതി. 


പിന്നീട്‌ അസുരന്മാര്‍ പ്രജാപതിയോട്‌ പറഞ്ഞു- അങ്ങ്‌ 
ഞങ്ങള്‍ക്കുപദേശം നല്‍കിയാലും. അവരോടും ദ എന്ന 
അക്ഷരം പറഞ്ഞുകൊണ്ട്‌ പ്രജാപതി ചോദിച്ചു മനസ്സിലായോ? 
എന്ന്‌. ഞങ്ങള്‍ക്കു മനസ്സിലായി അവര്‍ പറഞ്ഞു, അങ്ങു ഞങ്ങ 
ളോടു ദയവുള്ളവരാകുവാന്‍ പറഞ്ഞിരിക്കുന്നു. അപ്പോള്‍ 
പ്രജാപതി നിങ്ങള്‍ ഗ്രഹിച്ചിരിക്കുന്നു എന്ന്‌ പറഞ്ഞു. ആ പ്രജാ 
പതിയുടെ അനുശാസനത്തെ മേഘഗര്‍ജ്ജനരൂപിയായ 
വാഗ്ദേവി ഇന്നു ദ ദ ദ എന്ന്‌ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരി 
ക്കുന്നു. അതായത്‌ ദമനം ചെയ്യൂ, ദാനം ചെയ്യു, ദയ ചെയ്യൂ 
എന്ന്‌. അതിനാല്‍ ദമാ, ദാനം, ദയ ഈ മൂന്നും അഭ്യസിക്കു 
വിന്‍. 


മൂന്നാം ്രാഹ്മണം 


6. ഉപഃ ഏഷ പ്രജാപതിര്‍യദ്‌ ഹൃദയമേതദ്‌ ബ്രഹ്മ 
തത്‌ സര്‍വ തദേതത്‌ ത്ര്യക്ഷരഓംഹൃദയമിതി ഹൃ 
ഇത്യേകമക്ഷരമഭിഹരന്ത്യസ്മൈ സ്വാശ്ചാന്യേ ചയ 
ഏവം വേദ ദ ഇത്യേകമക്ഷരം ദദത്യസ്മൈ സ്വാ 
ശ്വന്യേ ച യ ഏവം വേദ യമിത്യേകമക്ഷരമേതി 
സ്വര്‍ഗ ലോകം യ ഏവം വേദ 


യാതൊന്ന്‌ ഹൃദയമാകുന്നു വോ, അത്‌ പ്രജാപതിയാകുന്നു. 


ഇതു ബ്രഹ്മമാകുന്നു, ഇത്‌ സര്‍വ്വവുമാകുന്നു. ഈ ഹൃദയം 
മൂന്നക്ഷരങ്ങളോടുകൂടിയ നാമമാകുന്നു. ഹൃ ഇത്‌ ഒരക്ഷരം. 
യാതൊരുത്തന്‍ ഇപ്രകാരം മനസ്സിലാക്കുന്നുവോ, അവനു 
വേണ്ടി സ്വ ജനങ്ങളും, മറ്റു ജനങ്ങളും ബലിസമര്‍പ്പിക്കുന്നു. 
ദ ഇത്‌ ഒരക്ഷരം. യാതൊരുത്തന്‍ ഇപ്രകാരം ഗ്രഹിക്കുന്നുവോ 
അവന്‌ സ്വ ജനങ്ങലും മറ്റുള്ളവരും ബലി സമര്‍പ്പിക്കുന്നു. യം 
ഇത്‌ മൂന്നാമത്തെ അക്ഷരമാകുന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം 
ഗ്രഹിക്കുന്നുവോ, അവന്‍ സ്വര്‍ഗ്ഗലോകത്തിലേക്കു പോകുന്നു. 


നാലാം ്രാഹ്മണം 


7. ഉപഃ തദ്‌ വൈ തദേതദേവ തദാസ സത്യമേവ സ 
യോ ഹൈതം മഹദ്‌ യക്ഷം പ്രഥമജം വേദസത്യം 
ബ്രഹ്മതി ജയതീമാംല്ലോകാഞ്ജിത ഇന്ന്വാസാവദ്യ 
ഏവമേതന്മഹദ്‌ യക്ഷം പ്രഥമജം വേദ സത്യം 
ബ്രഹ്മതി സത്യ ഓം ഹ്യേവ്രബഹ്മ 


യാതൊന്ന്‌ സത്യം തന്നെയാകുന്നുവോ, ആ ഹൃദയമായ 
ബ്രഹ്മംതന്നെ സത്യമാകുന്നു. ആര്‍ ഈ മഹത്തായ (പൂജ്യ) 
യക്ഷനെ, പ്രഥമമായി ഉത്ഭവിച്ചവനെ ഇതു സത്യ[്രഹ്മമാ 
കുന്നു എന്ന്‌ മനസ്സിലാക്കുന്നുപോ, അവന്‍ ഈ ലോകങ്ങളെ 
കീഴടക്കുന്നു. അവന്റെ ശത്രുക്കള്‍ അവനധീനമായിത്തീരുന്നു. 


അവന്‍ അസത്‌ (അഭാവഭൂതം) ആയി പരിണമിക്കുന്നു. യാതൊ 
രുത്തന്‍ ഈ മഹത്തായ യക്ഷനെ, (പൂജ്നീയന്‍) പ്രഥമമായി 
ഉത്ഭവിച്ചവനെ സത്യരബഹ്മത്തെ ഇപ്രകാരം മനസ്സിലാക്കുന്നു 
വോ, അവന്‌ ഉപരോക്തങ്ങളായ ഫലങ്ങള്‍ ലഭ്യമാകുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ ബ്രഹ്മം സത്യം തന്നെയാകുന്നു. 


അഞ്ചാം (ബ്രാഹ്മണം 


ഉപഃ ആപ ഏവേദമഗ്ര ആസൂരതാ ആപഃ സത്യമ 
സൃജന്ത സത്യം പ്രഹ്മ പ്രജാപതിം പ്രജാപതിര്‍ 
ദേവഓം സ്തേ ദേവാ സത്യമേവോ പാസതേ തദേ 
തത്‌ ത്ര്യക്ഷരഓംസത്യമിതി സ ഇത്യേകമക്ഷരം 
തീത്യേകമക്ഷരം യമിത്യേകമക്ഷരം പ്രഥമോത്തമേ 
അക്ഷരേ സത്യം മധ്യതോ 7 നൃതം തദേതദനൃത 
മുഭ യതഃ സത്യേന പരിഗൃഹീത ഓം സത്യഭൂയ 
മേവ ഭവതി നൈവം വിദ്വാ ഓം സമനൃത ഓം 
ഹിനസ്തി. 


ഈ വ്യക്തമായ ജഗത്ത്‌ ആദ്യം ജലംതന്നെ ആയിരുന്നു. 
ആ ജലം സത്യത്തെ സൃഷ്ടിച്ചു. അതിനാല്‍ സത്യം (്രഹ്മമാ 
കുന്നു. ബ്രഹ്മം പ്രജാപതിയേയും, പ്രജാപതി ദേവകളേയും 
സൃഷ്ടിച്ചു. ആ ദേവഗണം സത്യത്തെതന്നെ ഉപാസിക്കുന്നു. 
ഈ സത്യം മൂന്നക്ഷരങ്ങളോടുകൂടിയതാണ്‌. “സ്‌ ഒരക്ഷരം, 
“തീ” ഒരക്ഷരം, “യം” ഇത്‌ ഒരക്ഷംരം ഇവയില്‍ പ്രഥമവും അന്തി 
മവുമായ അക്ഷരങ്ങള്‍ സത്യവും മധ്യത്തിലേത്‌ അനൃതവുമാ 
കുന്നു. അത്‌, ഈ അനൃതം രണ്ടു ഭാഗത്തുനിന്നും സത്യ 
ത്താല്‍ പരിഗൃഹീതമാകുന്നു. അതിനാല്‍ ഇത്‌ സത്യബഹുലം 
തന്നെയാകുന്നു. ഇപ്രകാരം അറിയുന്നവനെ അനൃതം(അസ 
ത്യം)കൊല്ലുന്നില്ല. 


9. ഉപ- തദ്‌ യത്തത്‌ സത്യമസൌ സ ആദിത്യോ യ 
ഏഷ ഏതസ്മിന്‍ മണ്ഡലേ പുരുഷോ യശ്ചായം 
ദക്ഷിണേ 1 ക്ഷന്‍ പുരുഷസ്താവേതാവന്യോന്യ 
സ്മിന്‍ പ്രതിഷ്ഠിതാ രശ്മിഭിരേഷോസ്മിന്‍ 
്രതിഷ്ഠിഃ പ്രാണൈരയമുഷ്മിന്‍ സ യദോ 
ത്രകമിഷ്യന്‍ ഭവതി ശുദ്ധമേവൈതന്മണ്ഡലം 
പശ്യതി നൈനമേതേ രശ്മയഃ പ്രത്യായന്തി 


യാതൊന്നു സത്യമായിരിക്കുന്നുവോ, അത്‌ ഈ ആദിത്യ 
നാകുന്നു. യാതൊന്ന്‌ ഈ ആദിത്യമണ്ഡലത്തില്‍ പുരുഷനാ 
യിരിക്കുന്നുവോ, യാതൊന്ന്‌ ദക്ഷിണന്േത്രത്തില്‍ പുരുഷനാ 
യിരിക്കുന്നുവോ, അവര്‍ ഈ രണ്ടു പരുഷന്മാരും ഒന്ന്‌ മറ്റൊ 
ന്നില്‍ പ്രതിഷ്ഠിമാകുന്നു. ആദിത്യന്‍ രശ്മികള്‍ വഴിയായി 
ചാക്ഷുഷപുരുഷനില്‍ പ്രതിഷ്ഠിതനും,ചാക്ഷുഷപുരുഷന്‍ 
പ്രാണന്‍വഴിയായി അതില്‍ പ്രതിഷ്ഠിതനും ആകുകയും 
ചെയ്യുന്നു. യാതൊരു സമയം ഇവന്‍ (ചാക്ഷുഷപുരുഷന്‍) 
ഉത്ക്രമണം ചെയ്യുവാന്‍ തുടങ്ങുന്നുവോ അപ്പോള്‍ അവന്‍ ഈ 
മണ്ഡലത്തെ ശുദ്ധമായിതന്നെ വീക്ഷിക്കുന്നു. പിന്നീട്‌ ഈ 
രശ്മികള്‍ ഇവന്റെ അടുക്കലേക്ക്‌ തിരിച്ചുവരുന്നില്ല. 


10. ഉപ- യ ഏഷ ഏതസ്മിന്‍ മണ്ഡലേ പുരുഷ 
സ്തസ്യ ഭൂരിതി ശിര ഏകഓം ശിര ഏകമേതദ 


ല്‍ 


N 


ക്ഷരം ഭുവ ഇതി ബാഹു ദ്യ ബാഹു ദ്വേ ഏതേ 
അക്ഷരേ സ്വരിതി പ്രതിഷ്ഠാ ദ്വേ പ്രതിഷ്ഠേ ദ്വേ 
ഏതേ അക്ഷ രേ തസ്യോപനിഷദഹരിതി ഹന്തി 
പാപ്മാനം ജഹാതി ച യ ഏവം വേദ 


ഈ മണ്ഡലത്തില്‍ യാതൊരുത്തന്‍ ഈ പുരുഷനായിരി 
ക്കുന്നുവോ, അവന്റെ ഭൂ ഈ ശരിസ്സാകുന്നു; ശിരസ്സ്‌ ഏകമാ 
കുന്നു; ഈ അക്ഷരവും ഏകമാകുന്നു. ഭൂവ ഇത്‌ ഭൂജമാകു 
ന്നു, ഭൂജങ്ങള്‍ രണ്ടാകുന്നു ഈ അക്ഷരങ്ങലും രണ്ടാകുന്നു. 
സ്വഃ ഇത്‌ പ്രതിഷ്ഠ (ചരണം)യാകുന്നു. പ്രതിഷ്ഠ (ചരണം) 
രണ്ടാകുന്നു, ഈ അക്ഷരങ്ങളും രണ്ടാകുന്നു. അഹര ഇത 
വന്റെ ഉപനിഷത്താ (ഗൂഡ്നാമം) കുന്നു. യാതൊരുത്തന്‍ ഇപ്ര 
കാരം മനസ്സിലാക്കുന്നുവോ, അവന്‍ പാപത്തെ കൊല്ലുകയും, 
അതിനെ ത്യജിക്കുകയും ചെയ്യുന്നു. 


1. ഉപ- യോ! യം ദക്ഷിണേ f ക്ഷന്‍ പുരുഷ 
സ്തസ്യ ഭൂരിതി ശിര ഏകഓം ശിര ഏകമേതദ 
ക്ഷരം ഭുവ ഇതി ബാഹൂ ദ്യ ബാഹൂ ദ്വേ ഏതേ 
അക്ഷരേ സ്വരിതി പ്രതിഷ്ഠാ ദ്വേ പ്രതിഷ്ഠേ ദ്വേ 
ഏതേ അക്ഷരേ തസ്യോപനിഷദഹമിതി ഹന്തി 
പാപ്മാനം ജഹാതി ച യ ഏവം വേദ. 


യാതൊരുത്തന്‍ ഈ ദക്ഷിണനേത്രത്തിന്റെ പുരുഷനായി 
ത്തീരുന്നുവോ, അവന്റെ ഭൂഃ ഈ ശിരസ്സാകുന്നു, ശിരസ്സ്‌ ഏക 
മാകുന്നു ഈ അക്ഷരവും ഏകമാകുന്നു. ഭൂവഃ ഇത്‌ ഭുജമാ 
കുന്നു. ഭൂജങ്ങള്‍ രണ്ടാകുന്നു, ഈ അക്ഷരങ്ങലും രണ്ടാകു 
ന്നു. സ്വ ഇത്‌ പ്രതിഷ്ഠയാകുന്നു, പ്രതിഷ്ഠ (ചരണം) രണ്ടാ 
കുന്നു, ഈ അക്ഷരങ്ങളു രണ്ടാകുന്നു. അഹം ഇത്‌ അവന്റെ 
ഉപനിഷത്താ(ഗൂഡ്നാമം)കുന്നു; യാതൊരുത്തന്‍ ഇപ്രകാരം 
മനസ്സിലാക്കുന്നുവോ, അവന്‍ പാപത്തെ നശിപ്പിക്കുന്നു. 
അതിനെ ഉപേക്ഷിക്കുന്നു. 


ആറാം ്രാഹ്മണം 


12. ഉപ- മനോമയോ ! യം പുരുഷോ ഭാഃസത്യ 
സ്തസ്മിന്നന്തര്‍ഹൃദയേ യഥാ വ്രീഹിര്‍വാ യവോ 
വാ സ ഏഷ സര്‍വസ്യേശാനഃ സര്‍വസ്യാധിപതിഃ 
സര്‍വ മിദം പ്രശാസ്തി യദിദം കിഞ്ച 


യാതൊരുത്തന്റെ സത്യം (സ്വരൂപം) പ്രകാരം തന്നെയായാ 
കുന്നുവോ, അങ്ങിനെയുള്ള ഈ പുരുഷന്‍ മനോമയനാകു 
ന്നു. അവന്‍ ആ അന്തര്‍ഹൃദയത്തില്‍ ധാന്യമോയവമോ ആകു 
ന്നു, അത്ര വലിയ അളവോടുകൂടിയവനാകുന്നു. അവന്‍ എല്ലാ 
ത്തിന്റേയും അധിപതിയും, സ്വാമിയുമാകുന്നു, അതുപോലെ 
തന്നെ എന്തെല്ലാമുണ്ടോ അവയെല്ലാത്തിനേയും ഉല്‍ക്കര്‍ഷ 
ത്തോടുകൂടി ഭരിക്കുകയും ചെയ്യുന്നു. 


ഏഴാം ര്ബാഹ്മണം 


13. ഉപ- വിദ്യൂദ്‌ ്രഹ്മേത്യാഹുര്‍വിദാനാദ്‌ വിദ്യൂദ്‌ 
വിദ്യത്യേനം പാപ്മനോ യ ഏവം വേദ വിദ്യുദ്‌ 
ബ്രഹ്മതി വിദ്യുദ്ഭ്യേ വ ബ്രഹ്മ 


വിദ്യുത്‌ ബ്രഹ്മമാകുന്നു എന്ന്‌ പറയപ്പെടുന്നു. വിദാനം 
ണ്ഡനമോ വിനാശമോ) നടത്തുന്നതു കാരണം വിദ്യുത്തായി 
രിക്കുന്നു. യാതൊരുവന്‍ വിദ്യുത്ത്‌ ബ്രഹ്മമാകുന്നു എന്ന്‌ മന 
സ്തിലാക്കുന്നുവോ, അവന്‍ ഈ ആത്മാവിന്റെ പ്രതികൂലഭൂത 
മായ പാപങ്ങളെ നശിപ്പിക്കുന്നു, എന്തുകൊണ്ടെന്നാല്‍ വിദ്യു 
ത്തുതന്നെ ബ്രഹ്മമാകുന്നു. 


എട്ടാം ബ്രാഹ്മണം 


14. ഉപ- വാചം ധേനുമുഷാസീത തസൃശ്ചത്വാരഃ 
സ്തനാഃ സ്വാഹാകാരോ വഷട്കാരോ ഹന്തകാരഃ 
സ്വധാകാരസ്തസ്യൈ ദ്യ സ്തനന ദേവാ ഉപജീ 
വന്തി സ്വാഹാകാരം ച വഷട്കാരം ച ഹന്തകാരം 
മനു ഷ്യാഃ സ്വധാകാരം പിതരസ്തസ്യാ പ്രാണ 
ഴൂഷഭോ മനോ വത്സഃ 


വാക്രൂപമായ ധേനുവിനെ ഉപാസിക്കട്ടെ. അതിന്‌ സ്വാഹാ 
കാരം വഷട്കാരം ഹന്ത കാരം, സ്വാധാകാരം എന്നിങ്ങനെ നാലു 
സ്തനങ്ങളുണ്ട്‌. അതിന്റെ രണ്ടു സ്തനങ്ങളായ സ്വാഹാകാര 
ത്തിന്റേയും വഷട്കാരത്തിന്റേയും ഉപജീവികള്‍ ദേവഗണങ്ങ 
ളാകുന്നു. ഹന്തകാരത്തിന്റെ ഉപജീവി മനുഷ്യരും, സ്വാധാകാ 
രത്തിന്റെ പിതൃക്കളുമാകുന്നു. ആ ധേനുവിന്റെ പ്രാണന്‍ വൃഷ 
ഭവും, മനസ്സ്‌ വത്സവും ആകുന്നു. 


ഒന്‍പതാം ബ്രാഹ്മണം 


15. ഉപ- അയമഗ്നിര്‍വൈശ്വാനരോ യോ ! യമന്തഃ 
പുരുഷേ യേനേദമന്നം പച്യതേ യദിദമദ്യതേ ത 
സ്യൈഷ ഘോഷോ ഭവതി യമേതത്‌ കര്‍ണാവ 
വിധായ ശൃണോതി സ യദോത്ക്രമിഷ്യന്‍ ഭവതി 
നൈനം ഘോഷ ഓം ശൃണോതി. 


യാതൊന്ന്‌ ഈ പുരുഷന്റെ ഉള്ളില്‍ സ്ഥിതചെയ്യുന്നുവോ 
അത്‌ വൈശ്വാനരാഗ്നിയാകുന്നു. തന്‍മൂലം ഇവന്‍ അന്നം ഭക്ഷി 
ക്കുകയും, പാകപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഉറച്ച ശബ്ദം 
അതിന്റേതാകുന്നു. അതിനെ പുരുഷന്‍ ചെവിയടച്ചു ശ്രവിക്കു 
ന്നു. പുരുഷന്‍ ഉത്ക്രമണം ചെയ്യുന്ന സമയത്ത്‌ ഈ ഘോഷം 
ശ്രവിക്കപ്പെടുന്നില്ല. 


പത്താം ബ്രാഹ്മണം 


16. ഉപ- യദാ വൈ പുരുഷോ f സ്മാല്ലോകാത്‌ പ്രേ 
തി സ വായുമാഗഛതി തസ്മൈ സ തത്ര വിജി 
ഹീതേ തഥാ രഥച്രകസ്യ ഖം തേന സ ഉൌര്‍ധ്വ 
ആക്രമതേ സ ആദിത്യമാനഛതി തസ്മൈ സ 
തത്ര വിജിഹീതേ യഥാ ലമ്ബരസ്യ ഖ തേന സ 
ഉൌര്‍ധ്വ ആക്രമതേ സ ചന്ദ്രമസമാഗഛതി തസ്മൈ 
സതത്ര വിജിഹീതേ യഥാ ദുന്ദുഭേ ഖം തേന സ 
ഈര്‍ധ്വ ആക്രമതേ സ ലോകമാഗഛത്യശോകമ 


ഹിമം തസ്മിന്‍ വസതി ശാശ്വതീ; സമാഃ. 


fh 


ഈ പുരുഷന്‍ ഈ ലോകത്തില്‍നിന്നും മരിച്ചുപോകുന്ന 
സമയം അത്‌ വായുവിനെ പ്രാപിക്കുന്നു. അവിടെ ആ വായു 
അവനുവേണ്ടി ഛിദ്രയുക്മായിത്തീരുന്നു-വഴിമാറിക്കൊടുക്കു 
ന്നു. അത്‌ എങ്ങനെയെന്നാല്‍ രഥച്രകങ്ങളുടെ ദ്വാരംപോലെ 
തന്നെയാകുന്നു. അതുവഴിയായി അവന്‍ മുകളിലേയ്ക്കുയ 
രുന്നു. അവന്‍ സൂര്യലോകത്തില്‍ എത്തുന്നു. അവിടെ 
സൂര്യന്‍ അവനായി മുന്‍പോലെയുള്ള ഛിദ്രരുപമായ മാര്‍ഗ്ഗം 
നല്‍കുന്നു. അത്‌ ലംബരം എന്ന വാദ്യത്തിന്റെ ദ്വരംപോലെ 
യുള്ളതാകുന്നു. അതില്‍ക്കൂടി അവന്‍ ഈര്‍ധ്വഭാഗത്തേയ്ക്കു 
യരുന്നു. അവന്‍ ചന്ദ്രലോകത്തിലെത്തുന്നു. അവിടെ ചന്ദ്രനും 
അവനുവേണ്ടി ഛിദ്രയുക്തമായ മാര്‍ഗ്ഗം നല്‍കുന്നു. അത്‌ 
ഏതാണ്ട്‌ ദുന്ദുഭിയുടെ ദ്വാരംപോലുള്ളതാകുന്നു. അതുവഴി 
യായി അവന്‍ മുകളിലേയ്ക്കു കയറുന്നു. അവന്‍ ശോകര 
ഹിതനായ ശാരീരിക ദുഃഖരഹിതമായ ലോകത്തില്‍ എത്തു 
കയും അവിടെ നിത്യമായി ആനന്ദവര്‍ഷങ്ങള്‍ വരെ, അതാ 
യത്‌ അനേകം (്രഹ്മകല്‍പ്പങ്ങള്‍ വരെ വസിക്കുന്നു. 


പതിനൊന്നാം ബ്രാഹ്മണം 


17. ഉപഃ ഏതദ്‌ വൈ പരമം തപോ യദ്ര വ്യാഹിതസ്ത 
പ്യതേ പരമ ഓം ഹൈവ ലോകം ജയതി യ ഏവം 
വേദൈതദ്‌ വൈ പരമം തപോ യം പ്രേതമരണ്യ 
ഓം ഹരന്തി പരമഓംഹൈവ ലോകം ജയതി യ 
ഏവം വേദൈതദ്‌ വൈ പരമം തപോ യം 
പ്രേതമഗ്നാവഭ്യാദമതി പരമ ഓം ഹൈവ ലോകം 
ജയതി യ ഏവം വേദ. 


വ്യാധിഗ്രസ്തനായ പുരുഷന്‌ യാതൊരു താപം ഉണ്ടാകു 
ന്നുവോ, അത്‌ നിശ്ചയമായും പരമമായ തപമാകുന്നു; ആര്‍ 
ഇപ്രകാരം മനസ്സിലാക്കുന്നുവോ, അവന്‍ പരമലോകത്തെ കീഴ 
ടക്കുന്നു. മൃതപുരുഷനെ ആര്‍ വനത്തിലേയ്ക്കു കൊണ്ടുപോ 
കുന്നുവോ, അത്‌ നിശ്ചയമായും പരമതപമാകുന്നു. യാതൊ 
രുത്തന്‍ ഇപ്രകാരം അറിയുന്നുവോ, അവന്‍ പരലോകത്തെ 
തന്നെ ജയിക്കുന്നു. മരിച്ച മനുഷ്യനെ ഏതെല്ലാം പ്രകരത്തില്‍ 
ഒരുത്തന്‍ അഗ്നിയില്‍ വയ്ക്കുന്നുവോ, അത്‌ നിശ്ചയമായും 
പരമതപമാകുന്നു. ഇപ്രകാരം ഗ്രഹിക്കുന്നവന്റെ പരമലോ 
കത്തെ തന്നെ വിജയിക്കുന്നു. 


പ്രന്തണ്ടാം ്രാഹ്മണം 


18. ഉപഃ അന്നം ്രഹ്മത്യേക അഹുസ്തന്ന തഥാ 
പൂയതി വാ അന്നമൃതേ പ്രാണാത്‌ പ്രാണോ ബ്ര 
ഹഫ്മേത്യേക ആഹുസ്തന്ന തഥാ ശുഷ്ൃയതി വൈ 
പ്രാണ ഴുതേ f ന്നാദേതേ ഹ ത്വേവ ദേവതേ ഏക 
ധാഭൂയം ഭൂത്വാ പരമതാം ഗഛതസ്തദ്ധ സ്മാഹ 
പ്രാതൃദഃ പി തരം കി ഓം സ്വിദേവൈവം വിദുഷേ 
സാധു കുര്‍യാ കമേവാസ്മാ അസാധു കുര്‍യാ 
മിതി സ ഹ സ്മാഹ പാണിനാ മാ പ്രാതൃദ കസ്ത്വേ 
നയോരേകധാഭൂയം ഭൂതാ പരമതാം ഗഛതീതി 
തസ്മാ ഉ ഹൈതദുവാച വീത്യന്നം വൈ വ്യന്നേ 


ഹീമാനി സർവാണി ഭൂതാ നി വിഷ്ടാനി Ee 
പ്രാണോ വൈ രം പ്രാണേ ഹീമാനി സർവാണി 
ഭൂതാനി രമന്തേ സർവാണി ഹ വാ അസ്മിന്‍ 
ഭൂതാനി വിശന്തി സർവാണി ഭൂതാ നി രമന്തേ യ 
ഏവം വേദ 


അന്നം ബ്രഹ്മമാണെന്ന്‌ ചിലര്‍ പറയുന്നു, എന്നാല്‍ അതു 
ശരിയല്ല; എന്തുകൊണ്ടെന്നാല്‍ പ്രാണനില്ലെങ്കില്‍ അന്നം അഴു 
കിപ്പോകുന്നു. പ്രാണന്‍ ബ്രഹ്മമാകുന്നു എന്ന്‌ ചിലര്‍ പറയു 
ന്നു, എന്നാല്‍ അതും ശരിയല്ല, എന്തുകൊണ്ടെന്നാല്‍ അന്ന 
മില്ലെങ്കില്‍ പ്രാണന്‍ ശുഷ്കിച്ചു പോകുന്നു. എന്നാല്‍ ഈ രണ്ടു 
ദേവകളും ഏകരൂപത്തെ പ്രാപിച്ച്‌ പരമഭാവത്തിലെത്തുന്നു. 
ഇപ്രകാരം നിശ്ചയിച്ചു കൊണ്ട്‌ പ്രാതൃദമഹര്‍ഷി തന്റെ പിതാ 
വിനോട്‌ പറഞ്ഞു- ഇപ്രകാരം ഗ്രഹിച്ചിരിക്കുന്നവര്‍ക്ക്‌ ഞാന്‍ 
ശുഭം ചെയ്യണമോ, അഥവാ അശുഭം ചെയ്യണമോ? (എന്തു 
കൊണ്ടെന്നാല്‍, കൃതകൃത്യനായതു കാരണം ആര്‍ക്കും അവന്‍ 
ശുഭവും അശുഭവും ചെയ്യുവാന്‍ സാധിക്കുന്നില്ല) പിതാവു 
പറഞ്ഞു:- പ്രാതൃദ! അങ്ങിനെ പറയരുത്‌. ഈ രണ്ടിന്‍രേയും 
ഏകപരൂപത്തെ പ്രാപിച്ചിട്ട്‌ ആരാണ്‌ പരമത്വത്തെ പ്രാപിക്കുന്നത്‌? 
അതിനാല്‍ അവനോട്‌ അദ്ദേഹം (പിതാവ്‌) വി എന്നു പറഞ്ഞു. 
വി തന്നെ അന്നമാകുന്നു. വി-രൂപമായ അന്നത്തില്‍തന്നെ ഈ 
എല്ലാ ഭൂതങ്ങളും പ്രവിഷ്ടമാകുന്നു. രം ഇത്‌ പ്രാണനാകുന്നു, 
എന്തുകൊണ്ടെന്നാല്‍ രം അതായത്‌ പ്രാണനില്‍ തന്നെ ഈ 
എല്ലാ ഭൂതങ്ങളും രമിക്കുന്നു. ആര്‍ ഇപ്രകാരം മനസ്സിലാക്കു 
ന്നുവോ അവനില്‍ ഈ എല്ലാ ഭൂതങ്ങലും പ്രവിഷ്ടുമാകുകയും, 
എല്ലാ ഭൂതങ്ങളും അവനില്‍ രമിക്കുകയും ചെയ്യന്നു. 


പതിമൂന്നാം ബ്രാഹ്മണം 


19. ഉപ- ഉക്ഥം പ്രാണോ വാ ഉക്ഥം പ്രാണോ ഹീദ 
ഓം സര്‍വമുത്ഥാപയത്യുദ്ധാസ്‌മാദുക്ഥ വിദ്‌ 
വീരസ്തിഷുത്യുക്ഥസ്യ സായൂജ്യ ഓം സലോ 
കതാം ജയതി യ ഏവം വേദജ 


ഉക്ഥം ഇപ്രകാരം പ്രാണനെ ഉപാസിക്കട്ടെ. പ്രാണന്‍ തന്നെ 
ഉക്ഥമാകുന്നു. എന്തുകൊണ്ടെന്നാല്‍ പ്രാണന്‍ തന്നെ ഈ 
എല്ലാത്തിനേയും ഉത്ഥാനം ചെയ്യിക്കുന്നു. ഈ ഉപാസക 
നില്‍നിന്നും ഉക്ഥവേത്താവായ പുത്രന്‍ ജനിക്കുന്നു. യാതൊ 
രുത്തന്‍ ഇപ്രകാരം ഉപാസന നടത്തുന്നുവോ, അവന്‍ 
പ്രാണന്റെ സായുജ്യവും സാലോക്യവും പ്രാപിക്കുന്നു. 


20. ഉപ- യജൂഃ പ്രാണോ വൈ യജൂഃ പ്രണോ ഹീമാ 
നി സർവാണി ഭൂതാനി യുജ്യന്തേ യുജ്യന്തേ ഹാ 
സ്മൈ സർവാണി ഭൂതാനി ശ്രൈഷ്ഠ്യായ യജുഷഃ 
സായൂജ്യ ഓം സലോകതാം ജയതി യ ഏവം വേദ. 


യജൂ ഇപ്രകാരം പ്രാണനെ ഉപാസിക്കട്ടെ. പ്രാണന്‍ തന്നെ 
യജൂസാകുന്നു, എന്തുകൊണ്ടെന്നാല്‍ പ്രാണനില്‍ തന്നെ ഈ 
എല്ലാ ഭൂതങ്ങളും സമ്മേളിക്കുന്നു. എല്ലാ ഭൂതങ്ങലും ഇതില്‍ 
ശ്രേഷ്ഠത്വത്താല്‍ ഇതുമായി സംയുക്തമാകുന്നു. ഇപ്രകാരം 
ഉപാസന നടത്തുന്നവന്‍ യജൂസിന്റെ സായുജ്യവും സാലോ 
ക്വവും പ്രാപിക്കുന്നു. 


2 


I 


N 


21. ഉപ- സാമ പ്രാണോ വൈ സാമ പ്രാണേ ഹീമാ 
നി സർവാണി ഭൂതാനി സമ്യഞ്ചി സമ്യഞ്ചി 
ഹാസ്‌ മൈ സർവാണി ഭൂതാനി ശ്രൈഷ്ഠ്യായ 
കല്പന്തേ സാമ്നഃ സായൂജ്യ ഓം സലോകത്ഥം 
ജയതി യ ഏവം വേദ. 


സാമം ഇപ്രകാരം പ്രാണനെ ഉപാസിക്കട്ടെ. പ്രാണന്‍ തന്നെ 
സാമമാകുന്നു; എന്തുകൊണ്ടെന്നാല്‍ പ്രാണനില്‍ തന്നെ ഈ 
എല്ലാ ഭൂതങ്ങളും സുസംഗതമായിരിക്കുന്നു. എല്ലാ ഭൂതങ്ങലും 
അതിനുവേണ്ടി സുസംഗതമാകുന്നു. എല്ലാ ഭൂതങ്ങളും അതി 
നുവേണ്ടി സുസംഗതമാകുകയും അതിന്റെ ശ്രേഷ്ഠതയ്ക്കു 
വേണ്ടി സമര്‍ത്ഥങ്ങളാകുകയും ചെയ്യുന്നു. ഇപ്രകാരം 
സാമത്തെ ഉപാസിക്കുന്നവന്‍ അതിന്റെ സായുജ്യത്തേയും, 
സാലോക്യത്തേയും പ്രാപിക്കുന്നു. 


22. ഉപ- ക്ഷത്രം പ്രാണോ വൈ ക്ഷത്രം പ്രാണോ ഹി 
വൈ ക്ഷത്രം സ്രായതേ ഹൈനം പ്രാണഃ 
കണിതോഃ പ്ര ക്ഷ്രത്തമത്രമാപ്നോതി ക്ഷത്ത്രസ്യ 
സായൂജ്യ ഓം സലോകതാം ജയതി യ ഏവം വേദ 


പ്രാണന്‍ ക്ഷത്രിയമാകുന്നു. ഇപ്രകാരം പ്രാണനെ ഉപാസി 
ക്കൂ. പ്രാണന്‍ ക്ഷത്രമാകുന്നു. പ്രാണന്‍തന്നെ ക്ഷത്രമാകുന്നു 
എന്നത്‌ പ്രസിദ്ധ മാകുന്നു. പ്രാണന്‍ ഈ ദേവത്തിനെ 
ശസ്ത്രാദി ജനിതങ്ങളായ ക്ഷതങ്ങളില്‍നിന്നും രക്ഷിക്കുന്നു. 
അത്ര-മറ്റാരില്‍നിന്നും ത്രാണനം ലഭിക്കാത്ത ക്ഷത്രം (പ്രാ 
ണന്൯ുത്തെ പ്രാപിക്കുന്നു. ആര്‍ ഇപ്രകാരം ഉപാസന നടത്തു 
ന്നുവോ, അവന്‍ ക്ഷത്രത്തിന്റെ സായുജ്യവും സാലോക്യവും 
പ്രാപിക്കുന്നു. 


പതിന്നാലാം (്രാഹ്മണം 


23. ഉപ- ഭൂമിരന്തമിക്ഷം ഭരിതൃഷ്ടാവക്ഷരാണഷ്ടാ 
ക്യരഓംഹ വ ഏകം ഗായത്ര്യെ പദമേതദു 
ഹൈവാ സ്യ ഏതത്‌ സ യാവദേഷു ത്രിഷു 
ലോകേഷു താ വദ്ധ ജയതി യോ! സ്യാ ഏത 
ദേവം പദം വേദ 


ഭൂമി, അന്തരീക്ഷം, ദ്യോവ്‌ ഇവ എട്ടക്ഷരങ്ങളാണ്‌. എട്ട 
ക്ഷരങ്ങളോടുകൂടിയതു തന്നെയാണ്‌ ഗായത്രിയുടെ ഒരു (പ്ര 
ഥമ) പാദം. ഇതുതന്നെ (ഭൂമി മുതലായവ) ഈ ഗായത്രിയുടെ 
പ്രഥമപാദമാകുന്നു. ഇപ്രകാരം ഇതിന്റെ ഈ പദത്തെ ആരറി 
യുന്നുവോ, അവന്‍ ഈ ത്രിലോകങ്ങളില്‍ എന്തെല്ലാം ഉണ്ടോ 
അവയെ എല്ലാം കീഴടക്കുന്നു. 


24. ഉപ-ജചോ യജൂംഷി സാമാനീതൃഷ്ടാവക്ഷരാ 
ണൃഷ്ടുക്ഷരഓം ഹ വാ ഏകം ഗായത്ര്യ പദമേത 
ദു ഹൈവാസ്യാ ഏതത്‌ സ യാവതീയം 
ര്രയീവിദ്യാ താവദ്ധ ജയതി യോ സ്യാ ഏത 
ദേവം പദം വേദ. 


ജുചാ, യജുംഷി, സാമാനി- ഇവ എട്ടക്ഷരങ്ങളാകുന്നു. എട്ട 
ക്ഷരങ്ങലോകൂടിയിതാണ്‌ ഗായത്രിയുടെ ഒരു (ദ്വിതീയ) പാദം. 
ഇതു (ജക്കാദി) തന്നെ ഈ ഗായത്രിയുടെ ദ്വിതീയ പാദമാകു 


ന്നു. ആര്‌ ഇപ്രകാരം ഇതിന്റെ ഈ പാദത്തെ ത 
അവന്‍ ത്രയീവിദ്യ എന്തുമാത്രം ഉണ്ടോ (അതായത്‌ ത്രയീവി 
ദൃക്ക്‌ എന്തുമാത്രം ഫലമുണ്ടോ) അവയെ എല്ലാം ജയിച്ചെടു 
ക്കുന്നു. 


25. ഉപ- പ്രാണോ ! പാനോ വ്യാന ഇതൃഷ്ടാവക്ഷരാ 
ങ്ങൃഷ്ടാക്ഷരഖാം ഹ വാ ഏകം ഗായത്ര്യ പദമേ 
തദു ഹൈവാസ്യ ഏതത്‌ സ യാവദിദം 
പ്രാണിതാവദ്ധ ജയതി യോ f സ്യാ ഏതദേവം 
പദം വേദാഥാസ്യ ഏതദേവ തുരീയം ദര്‍ശനം പദം 
പരോരജായ ഏഷ തപതി യദ്‌ വൈ ചതുര്‍ഥ തത്‌ 
തുരീയം ദര്‍ശനം പദമിതി ദദൃശ ഇവ ഹൃേഷ 
പരോരജാ ഇതി സര്‍വമു ഹ്യേവൈഷ രജ ഉപ 
ര്യൂപരി തപത്യേവ ഓംഹൈവ ശ്രീയാ യശസാ 
തപതി യോ ! സ്യ ഏതദേവം പദം വേദ. 


പ്രാണന്‍, അപാനന്‍, വ്യാനന്‍ ഇവ എട്ടക്ഷരങ്ങളാകുന്നു 
എട്ടക്ഷരങ്ങളോകുടുകിടയാണ്‌ ഗായത്രിയുടെ ഒരു (തൃതീയ) 
പാദം. ഗായത്രിയുടെ തൃതീയപാദം ഈ പ്രാണാദികള്‍തന്നെ 
യാകുന്നു. ആര്‍ ഗായത്രിയുടെ ഈ പാദത്തെ ഇപ്രകാരം മന 
സ്തിലാക്കുന്നുവോ അവന്‍ എല്ലാ ജീവജാലങ്ങളെയും കീഴടക്കി 
ഭരിക്കുന്നു. അതുപോലെ യാതൊന്ന്‌ തപിച്ചു ((പകാശി 
ച്ചു)കൊണ്ടിരിക്കുന്നുവോ, അതുതന്നെ ഇവന്റെ തുരീയവു, 
ദര്‍ശതവും പരോരജപദവും ആകുന്നു. ഏത്‌ ചതുര്‍ഥമാകുന്നു 
വോ, അതിനെതന്നെ തുരീയമെന്നു വിളിക്കപ്പെടുന്നു. ദര്‍ശതം 
പദം ഇതിന്റെ അര്‍ത്ഥം-(ഈ ആദിത്യമണ്ഡലസ്ഥപുരുഷന്‍) 
കാണപ്പെടുന്നതുപോലെ (പരോരജാ ഇതിന്റെ അര്‍ത്ഥം) ഈ 
എല്ലാ രജസ്സു (അതായത്‌ എല്ലാ ലോകങ്ങലുടേയും) മുകളില്‍ 
വസിച്ചുകൊണ്ട്‌ പ്രകാശിതമാകുന്നു. യാതൊരുത്തന്‍ ഗായത്രി 
യുടെ നാലാംപദത്തെ അറിയുന്നുവനായിരിക്കുന്നുവോ, അ 
വന്‍ ഇപ്രകാരംതന്നെ ശോഭയാലും കീര്‍ത്തിയാലും പ്രകാശി 
തനായി ഭവിക്കുന്നു. 


26. ഉപ- സൈഷാ ഗായത്രേതസ്മി ഓം സ്തുരിയേ 
ദര്‍ശതേ പദേ പരോരജസി പ്രതിഷ്ഠിതാ തദ്‌ 
വൈതത്‌ സത്രേ പ്രതിഷ്ഠിതം ചക്ഷുര്‍വൈ സത്യം 
ചക്ഷര്‍ഹി വൈ സത്യം തസ്മാദ്‌ യദിദാനീം 
ദ്യവിവദമാനാവേയാതാമഹമദര്‍ശമഹമശ്വയഷ 
മിതിയ ഏവം ബ്രുയാദഹവദര്‍ശമിതി തസ്മാ ഏവ 
ശ്രദ്ധധ്യാമ തദ്‌ വൈ തത്‌ സത്യം ബലേ 
പ്രതിഷ്ഠിതം പ്രാണോ വൈ ബലം തത്‌ പ്രാണേ 
പ്രതിഷ്ഠിതം തസ്മാദാഹുൂര്‍ബലഓം സത്യാഭോ 
ഗീയ ഇത്യേവം വേഷാ ഗായത്രയധ്യാത്മം പ്രതി 
ഷ്ഠിതാ സാഹൈഷാ ഗയാഓാംസ്തത്രേ പ്രാണാ 
വൈ ഗയാസ്തത്‌ പ്രാണാഓംസ്തത്രേ തദ്‌ യദ്‌ 
ഗയാ ഓം സ്തത്രേതസ്മാദ്‌ ഗായത്രീ നാമ സ 
യാമേവാമുഓം സാവിത്രമന്വാഹൈ വൈഷ സാ 
സ യസ്മാ അന്വാ ഹ തസ്യ ത്രാണാ ഓം സ്ത്രായ 
തേ. 


ഈ ഗായത്രി ഈ ചതുര്‍ഥദര്‍ശതപരോരജാ പദത്തില്‍ 
പ്രതിഷ്ഠിമാകുന്നു ഈ പദം സത്യത്തില്‍ പ്രതിഷ്ഠിമാകുന്നു. 


P 


ചക്ഷുസ്സ്‌ തന്നെ സത്യമാകുന്നു. ചക്ഷുസ്സുതന്നെ സത്യമാ 

കുന്നു എന്നു പ്രസിദ്ധമാകുന്നു. അതിനാല്‍ രണ്ടു പുരുഷന്മാര്‍ 
ഞാന്‍ കണ്ടു ഞാന്‍ കേട്ടു എന്നിപ്രകാരം വിവാദം നടത്തുക 
യാണെങ്കില്‍, അവരില്‍ ആരം ഞാന്‍ കണ്ടിരിക്കുന്നു എന്നു 

പറയുകയാണെങ്കില്‍ അവനെതന്നെ നമുക്കു വിശ്വസിക്കാം. 

ആ തുരീയപാദത്തിന്റെ ആശ്രയഭൂതം സത്യബലത്തില്‍ പ്രതി 
ഷ്ഠിതമാകുന്നു. പ്രാണന്‍ തന്നെ ബലമാകുന്നു; ആ സത്യം 

പ്രാണനില്‍ പ്രതിഷ്ഠിമാകുന്നു. അതിനാല്‍ സത്യത്തെ അപേ 
ക്ഷിച്ച്‌ ബലം ഓജസ്വിയാണെന്നു പറയുന്നു. ഇപ്രകാരം ഈ 

ഗായത്രി അദ്ധ്യാത്മപ്രാണനില്‍ പ്രതിഷ്ഠിമാകുന്നു. ഈ 

ഗായത്രി വാഗാദി പ്രാണനെ ത്രാണനെ ചെയ്തിരുന്നു; അതി 

നാല്‍ ഇതിനെ ഗായത്രി എന്ന പേരുണ്ടായി. ആചാര്യന്‍ എട്ടു 

വര്‍ഷത്തെ വടു (ബ്രഹ്മചാരി) വിനുവേണ്ടിയുള്ള ഉപനയനസ 
മയത്ത്‌ ഏതൊരു സാവിത്രിയുടെ ഉപദേശം നല്‍കിയിരുന്നു 

വോ, അത്‌ ഇവള്‍തന്നെയായിരുന്നു, ഏതെല്ലാം (ബഹ്മചാരി 

കള്‍ക്ക്‌ ഇതിന്റെ ഉപദേശം നല്‍കുന്നുവോ, ഇത്‌ അവരുടെ 

യെല്ലാം പ്രാണനെ രക്ഷിക്കുന്നു. 


27. ഉപ- താ ഓംഹൈതാമേകേ സാവിത്രീമനുഷ്ടുഭമ 
ന്വാഹുര്‍വാഗനുഷ്ടുബേതദ്‌ വാചമനു(ബൂമ ഇതി 
ന തഥാ കുര്‍യാദ്‌ ഗായ്രതീമേവ സാവിത്രീമ 
നുബ്രൂയാദ്‌ യദി ഹ വാ അപ്യേവാ വിദ്‌ വഹ്വിവ 
പ്രതിഗൃഹ്ണാതി ന ഹൈവ തദ്‌ ഗായത്രയാ ഏകം 
ചന പദം പ്രതി. 


ചിലര്‍ ശാഖകളോടുകൂയി ഈ അനുഷ്ടുപ്പ്‌ ഛന്ദസോടു 
കൂടിയ സാവിത്രിയെ ഉപദേശിക്കുന്നു. (ഗായത്രീ ഛന്ദസിലുള്ള 
സാവിത്രിയെ ഉപദേശിക്കാതെ അനുഷ്ടുപ്ഛന്ദസിലുള്ള സാവി 
ത്രിയെ ഉപദേശിക്കുന്നു.) വാക്ക്‌ അനുഷ്ടുപ്പാകുന്നു. അതി 
നാല്‍ ഞങ്ങള്‍ വാക്കിനെ തന്നെ ഉപദേശിക്കുന്നു എന്ന്‌ അവര്‍ 
പറയുന്നു. എന്നാല്‍ അങ്ങിനെ ചെയ്യുവാന്‍ പാടില്ല. ഗായത്രീ 
ഛന്ദസ്സിലുള്ള സാവിത്രിയെ ഉപദേശിക്കട്ടെ ഇപ്രകാരം അറി 
യുന്നവന്‍ അധികം പ്രതിഗ്രഹിയാകുമെങ്കില്‍ അവന്‍ ഗായ 
ത്രിയുടെ ഒരു പാദത്തിനു തുല്യന്‍പോലുമാകുവാന്‍ സാധിക്കു 


ന്നില്ല. 
ബ്‌ 


28. ഉപ- സ യ ഇമാഓം സ്ര്രംല്ലോകാന്‍ പൂര്‍ണാന്‍ 
പ്രതിഗൃഹ്ണീയാത്‌ സോ 1! സ്യാ ഏതത്‌ പ്രഥമം 
പദ മാപ്നുയാഥ യാവതീയം ത്രയീവിദ്യാ യസ്താ 
വത്‌ പ്രതിഗൃഹ്ണീയാത്‌ സോ ! സ്യാ ഏതദ്‌ 
ദ്വിതീയം പദമാപ്നുയാദഥ യാവദീദം പ്രാണി 
യസ്താവത്‌ പ്രതിഗൃഹ്ണീയാത്‌ സോ സ്യാ ഏത 
ത്തതീയം പദമാപ്നുയാദഥാസ്യാ ഏതദേവ 
തുരീയം ദര്‍ശതം പദം പരോരജാ യ ഏഷ തപതി 
നൈവ കേനചനാപ്യം കൃത ഉ ഏതാവത്‌ പ്രതി 
ഗൃഹ്ണീയാത്‌. 


ആര്‍ ഈ മൂന്നു പൂര്‍ണ്ണലോകങ്ങലേയും പ്രതിഗ്രഹിക്കു 
ന്നുവോ അവന്റെ അത്‌ (പ്രതിഗ്രഹം) ഈ ഗായത്രിയുടെ ഈ 
പ്രഥമ പദത്തെ വ്യാപ്തമാക്കുകയും എത്രമാത്രം ഇതു ത്രയീ 
വിദ്യയായിരിക്കുന്നുവോ അതിനെ ആര്‍ പ്രതിഗ്രഹിക്കുന്നുവോ 
അത്‌ (പ്രതിഗ്രഹം) ഇതിന്റെ ഈ ദ്വിതീയപാദത്തെ വ്യാപ്തമാ 


ക്കുകയും എത്രമാത്രം ജീവികളുണ്ടായിരിക്കുന്നുവോ 
അവയെ യാതൊരുത്തന്‍ പ്രതിഗ്രഹിക്കുന്നുവോ അത്‌ ഇതിന്റെ 
ഈ മൂന്നാമത്തെ പാദത്തെ വ്യാപ്തമാക്കുകയും, ഇതുതന്നെ 
ഇതിന്റെ തുരീയദര്‍ശതവും പരോരജപദവുമാകുന്നു. അത്‌ തപി 
ക്കുന്നു. അത്‌ ഒന്നിനാലും പ്രാപ്യമാകുന്നില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ ഇപ്രയും പ്രതിഗ്രഹണം ആര്‍ക്ക്‌ എവിടെനിന്നും സ്വീക 
രിക്കുവാന്‍ കഴിയും? 


29. ഉപ-തസ്യാ ഉപസ്ഥാനം ഗായത്രയാസ്യേകപദീദ്വി 
പദീത്രിപദീ ചതുഷ്പദ്യപദസി ന ഹി പദ്യസേ 
നമസ്തേ തുരീയായ ദര്‍ശതായ പ്രദായ പരോര 
ജസേ 1 സാവദോ മാ പ്രാപദിതി യം ദ്വിഷ്യാദസാ 
വസ്മ കാമോ മാ സമൃദ്ധീതി വാ ന ഹൈവാ 
സ്മൈ സ കാമഃ സമൃധ്യതേ യസ്മാ ഏവമുപതി 
ഷ്ഠതേ 1 ഹമദഃ പ്രപമിതി വാ. 


ആ ഗായത്രിയുടെ ഉപസ്ഥാനം- ഹേ ഗായത്രീ! നീ (ത്രൈ 
ലോക്യരൂപമായ പ്രഥമപാദത്താല്‍) ഏകപദിയും (മുന്നു വേദ 
രൂപമായ ദ്വിതീയ പാദത്തില്‍) ദ്വിപാദയും (പ്രാണന്‍, അപാ 
നന്‍, വ്യാനന്‍ ഈ മൂന്നു പാതങ്ങളാല്‍) ത്രിപദിയും (തൃതീയ 
പാദത്താല്‍ ചതുഷ്പദിയും (ഇവയ്ക്കെല്ലാം വിരുദ്ധമായി നിരു 
പാധിക സ്വരൂപത്താല്‍ നീ) അപദയും ആകുന്നു; എന്തുകൊ 
ണ്ടെന്നാല്‍ നീ അറിയപ്പെടുന്നില്ല. അതിനാല്‍ വ്യവഹാര 
ത്തിന്റെ അവിഷയഭൂതവും അതുപോലെ സമസ്ത ലോകങ്ങ 
ളില്‍നിന്നും ഉപരിയായി വിരാജിക്കുന്ന നിന്റെ ദര്‍ശനീയമമായ 
തുരീയപദത്തെ നമസ്ക്കരിക്കുന്നു. ഈ പാപരൂപിയായ ശത്രു 
(വിഘ്‌നാചരണരൂപമായ) ഈ കാര്യത്തില്‍ സഫലത പ്രാപി 
ക്കാതിരിക്കട്ടെ. ഇപ്രകാരം ഇവന്‍ (വിദ്വാന്‍) യാതൊന്നനെ വിദ്വേ 
ഷിക്കുന്നുവോ അവന്റെ ആഗ്രഹങ്ങള്‍ പൂര്‍ണ്ണമാകാതിരിക്കട്ടെ 
ഇപ്രകാരം പറഞ്ഞുകൊണ്ട്‌ ഉപസ്ഥാനം ചെയ്യട്ടെ. ആര്‍ക്കു 
വേണ്ടി ഇപ്രകാരം ഉപസ്ഥാനം ചെയ്യപ്പെടുന്നുവോ അവന്റെ 
അഭിലാഷങ്ങള്‍ പൂര്‍ണ്ണമാകുന്നില്ല. അല്ലെങ്കില്‍ ഞാനീ വസ്തു 
വിനെ പ്രാപിക്കും എന്ന ആഗ്രഹത്തോടുകൂടി ഉപസ്ഥാനം 
ചെയ്യട്ടെ. 

30. ഉപഃ ഏതദ്ധ വൈ തജ്ജനകോ വൈദേഹോ ബുദ്ധി 
ലമാശ്വതാരാശ്വിമുവാച യന്നു ഹോ തദ്‌ ഗായത്രീ 
വിദ്രമൂഥാ കഥഓംഹസ്തീഭൂതോ വഹസീതി മുഖ 
ഓം ഹ്യസ്യാഃ സ്രമാപ്ന വിദാംചകാരേതി ഹോ 
വാച തസ്യാഃ അഗ്നിരേവ മുഖം യദി ഹ വാ അപി 
ബഹ്വിവാഗ്നാവഭ്യാദധതി സര്‍വ്വമേവ തത്‌ 
സംദഹത്രയേവഓം ഹൈവൈവംവിദ്‌ യദ്യപി 
ബഹ്വിവപാപം കുരുതേ സര്‍വ്വമേവ തത്‌ 
സംപ്സായ ശുദ്ധ ! പൂതോ ! ജരോ ! മൃതഃ 
സംഭവതി. 


വിദേഹജനകന്‍ ബുഡിലഅശ്വതരാശ്വിയോടു ചോദിച്ചു. നീ 
സ്വയം ഗായത്രീതത്വവേത്താവെന്നു പറഞ്ഞിരുന്നു. പിന്നെ(പ്ര 
തിഗ്രഹദോഷത്താല്‍) ആനയായിട്ട്‌ ഭാരംവലിക്കുന്നതെന്തു 
കൊണ്ട്‌? അതിന്‌ അവന്‍ മറുപടി പറഞ്ഞു. ഹേ സ്രാട്ടേ! ഞാന്‍ 
അതിന്റെ മുഖം അറിഞ്ഞിരുന്നില്ല. അപ്പോള്‍ ജനകന്‍ പറഞ്ഞു: 
ഇതിന്റെ മുഖം അഗ്നിയാകുന്നു. ആളുകള്‍ അഗ്നിയില്‍ കണ 


le 


N 


ക്കില്ലാതെ ഇന്ധനം ഇടുകയാണെങ്കിലും അത്‌ അവയെല്ലാം 
ഭസ്മമാക്കുന്നു. ഇതുപോലെ ഈ കാര്യം അറിയുന്നവന്‍ വള 
രെയധികം പാപം ചെയ്യുകയാണെങ്കിലും, അത്‌ അവയെ 
യെല്ലാം ഭക്ഷണമാക്കി ശുദ്ധവും, പവിത്രവും, അജരവും, അമ 
രവും ആയിത്തീരുന്നു. 


പതിനഞ്ചാം ബ്രാഹ്മണം 


31. ഉപഃ ഹിരണ്മയേന പാത്രേണ സത്യസ്യാപിഹിതം 
മുഖം, തത്വം പൂഷന്നപാവ്യണു സത്യധര്‍മ്മായ 
ദൃഷ്ട യേ, പൂഷന്നേകര്‍ഷേ യമ സൂര്യ പ്രാജാപത്യ 
വ്യൂഹ രശ്മിന്‍, സമൂഹതേജോ യത്തേ രൂപം 
കല്യാണതമം തത്തേ പശ്യാമി, യോ 1 സാവസന 
പുരുഷഃ സോ f ഹമസ്മി, വായുരനിലമമൃതമ 
ഥേദം ഭസ്മാന്തഓാംശരീ രം, ഓം ക്രതോ സ്മര 
കൃതഓം സ്മര കൃതോ സ്മര കൃത ഓം സ്മര, 
അഗ്നേ നയ സുപഥാ രായേ അ സ്മാന്‍ വിശ്വാനി 
ദേവ വയുനാനി വിദ്വാന്‍ യുയോധ്യസ്മജ്ജൂഹു 
രാണമേനോ ഭൂമിഷ്ടാം തേ നമളക്തിം വിധേമ. 


സത്യസംജ്ഞകമായ ബ്രഹ്മത്തിന്റെ മുഖം ജ്യോതിര്‍മ്മയ 
മായ പാത്രത്താല്‍ ആഛാദിതമാകുന്നു. ഹേ ലോകരക്ഷകനായ 
സൂര്യദേവാ! നീ അതിനെ, ഞാനാകുന്ന സത്യധര്‍മ്മത്തിനു 


വേണ്ടി അതിനെ ദര്‍ശിക്കുവാന്‍ പിഴുതുമാറ്റു. ഹേ പൂഷന്‍! 


ഹേ ഏര്‍ഷോ! ഹേയമാഹേ സൂര്യാ! ഹേ പ്രജാപതി! അങ്ങ 


യുടെ കിരണങ്ങളെ മാറ്റുകയും, തേജസ്സിനെ ഒതുക്കുകയും 
ചെയ്യണമേ, അങ്ങയുടെ യാതൊരു രൂപം അത്യന്തം കല്യാണ 
മയമായിരിക്കുന്നുവോ അതിനെ ഞാന്‍ ദര്‍ശിക്കുന്നു. 
ഏതൊരുത്തന്‍ ആദിത്യമണ്ഡലസ്ഥപുരുഷനായിരിക്കുന്നുവോ, 
ഞാനാകുന്ന അവന്‍തന്നെ അമൃതസ്വരൂപനാകുന്നു. ഞാനാ 
കുന്ന അമൃതവും അതുപോലെ സത്യസ്വരൂപവുമായ ആത്മാ 
വിന്റെ ശരീരപാതം ഉണ്ടാകുന്നതിനുമേല്‍ ഈ ശരീരത്തിന്റെ 
ഉള്ളിലുള്ള പ്രാണവായു ഈ ബാഹ്യവായുവിനെ പ്രാപിക്ക 
ണേ. അതുപോലെ ഈ ശരീരം ഭസ്മാവശേഷമായി ഭൂമിയെ 
പ്രാപിക്കണേ. ഹേ പ്രാണരൂപനും മനോമയക്രതുരൂപനും ആയ 
അഗ്നിദേവാ! യാതൊന്നു സ്മരണാ യോഗ്യമാകുന്നുവോ 
അതിനെ സ്മരിക്കണേ. ഞാന്‍ എന്തു ചെയ്തുവോ അതിനെ 
സ്മരിക്കണേ. ചെയ്തിട്ടുളളവയെ സ്മരിക്കണേ. ഹേ അഗ്നീ! 
കര്‍മ്മഫലപ്രാപ്തിക്കായി നീ ഞങ്ങളെ ശുഭമാര്‍ഗ്ഗത്തില്‍ക്കൂടി 
അതായത്‌ ദേവയാനമാര്‍ഗ്ഗത്തില്‍ക്കൂടി കൊണ്ടുപോകൂ. ഹേ 
ദേവാ എല്ലാ ജീവികളുടെയും എല്ലാ ജ്ഞാനത്തേയും അറി 
യുന്നവനാകുന്നു. ഞങ്ങളുടെ കുടിലപാപങ്ങളെ ഞങ്ങ 
ളില്‍നിന്നും അകറ്റിക്കളയൂ. ഞങ്ങള്‍ അങ്ങയെ അനേകം 
പ്രാവശ്യം നമസ്കരിക്കുന്നു. 


ആറാമദ്ധ്യായം 
ഒന്നാം ്രാഹ്മണം 


1. ഉപ- ഓം യോ ഹ വൈ ജ്യേഷ്ഠം ച ശ്രേഷ്ഠം ച 


വേദ ജ്യേഷ്ഠശ്ചവ ശ്രേഷ്ഠശ്ച സ്വാനാം ത 
പ്രാണോ വൈ ശ്രേഷ്ഠശ്ച ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച 
ജ്യേഷ്ഠശ്ച സ്വാനാം ഭവന്ത്യപി ച യേഷാം ബുഭൂ 
ഷതിയ ഏവം വേദ. 


യാതൊരുത്തന്‍ ജ്യേഷ്ഠനേയും ശ്രേഷ്ഠനേയും അറിയു 


ന്നവനായിരിക്കുന്നുവോ, അവന്‍ സ്വജാതി ജനങ്ങളില്‍ 


ജ്യേഷ്ഠനും ശ്രേഷ്ഠനും ആകുന്നു. പ്രാണന്‍തന്നെ ജ്യേഷ്ഠ 


വും, ശ്രേഷ്ഠവുമാകുന്നു. ആര്‍ ഇപ്രകാരം ഉപാസന നടത്തു 
ന്നുവോ, അവന്‍ തന്റെ ജാതികളിലും, മറ്റുള്ള ജനങ്ങളിലും 


ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിത്തീരുന്നു. 


sf 


ഉപ- യോ ഹ വൈ വസിഷ്ഠാം വേദ വസിഷ്ഠഃ 
സ്വാനാം ഭവതി വാഗ്‌ വൈ വസിഷ്ഠാ വസിഷ്ഠഃ 
സ്വാനാം ഭവത്യപി ച യേഷാം ബുഭൂഷതി യ ഏവം 
വേദ 


യാതൊരുത്തന്‍ വസിഷ്ഠായെ (വാണി) അറിയുന്നുവോ 


അവന്‍ സ്വജനങ്ങളില്‍ വസിഷ്ഠനായിത്തീരുന്നു. വാണി തന്നെ 


വസിഷ്ഠയാകുന്നു. ആര്‍ ഇപ്രകാരം ഉപാസിക്കുന്നുവോ, 


അവന്‍ സ്വജനങ്ങളിലും ഇത്‌ ആഗ്രഹിക്കുന്നെങ്കില്‍ മറ്റുള്ളവ 


രിലും വസിഷ്ഠനായിത്തീരുന്നു. 


3. 


ഉപ- യോ ഹ വൈ പ്രതിഷ്ഠാം വേദ പ്രതിതി 
ഷ്ഠതിസമേ പ്രതിതിഷ്ഠതി ദുര്‍ഗേ ചക്ഷുര്‍വൈ 
പ്രതിഷ്ഠാ ചക്ഷുഷാ ഹി സമേ ച ദുര്‍ഗേ ച പ്രതി 
തിഷ്ഠതി പ്രതിതിഷ്ഠതി സമേ പ്രതിതിഷ്ഠതി 
ദൂര്‍ഗേ യ ഏവം വേദ 


യാതൊരുത്തന്‍ പ്രതിഷ്ഠയെ അറിയുന്നുവോ, അവന്‍ 


സമാന ദേശകാലങ്ങളിലും ദുര്‍ഗ്ഗമദേശങ്ങളിലും പ്രതിഷ്ഠിത 


നായിത്തീരുന്നു. പ്രതിഷ്ഠ ചക്ഷുസ്സു തന്നെയാകുന്നു. ചക്ഷു 


സ്സാല്‍തന്നെ സമാനവും ദുര്‍ഗ്ഗമവുമായ ദേശകാലങ്ങളില്‍ പ്രതി 


ഷ്ഠയുണ്ടാകുന്നു. ആര്‍ ഇപ്രകാരം ഉപാസന നടത്തുന്നുവോ, 


അവന്‍ സമാനങ്ങളിലും ദുര്‍ഗ്ഗമങ്ങളിലും പ്രതിഷ്ഠിതനായി 


ഭവിക്കുന്നു. 


ഉപ- യോ ഹ വൈ സംപദം വേദ സ ഓം 
ഹാസ്മൈ പദ്യതേ യം കാമം കാമയതേ ശ്രോത്രം 
വൈ സംപച്ഛോത്രേ ഹീമേ സര്‍വേ വേദാ അഭി 
സംപന്നാഃ സ ഓം ഹാസ്‌മൈ പദ്യതേ യം കാമം 
കാമയതേ യ ഏവം വേദ 


യാതൊരുത്തന്‍ സമ്പത്തിനെ അറിയുന്നുവോ, അവന്‍ 


ഏതു ഭോഗത്തെ ഇഷ്ടപ്പെടുന്നുവോ, അതുതന്നെ അവനെ സമ്യ 


ക്കായവിധം പ്രാപിക്കുന്നു. സമ്പത്ത്‌ ശ്രോത്രം തന്നെയാകുന്നു. 


ശ്രോത്രങ്ങളില്‍ക്കൂടിതന്നെ ഈ എല്ലാ വേദങ്ങലും എല്ലാ പ്രകാ 


രത്തിലും നിഷ്പന്നമാകുന്നു. ആര്‍ ഇപ്രകാരം ഉപാസിക്കുന്നു 


വോ, അവന്‍ ഏതു ഭോഗത്തെ ഇച്ഛിക്കുന്നുവോ, അത്‌ സ്വയം 


അവനെ സമ്യക്കായവിധം പ്രാപിക്കുന്നു. 


5. 


ഉപ- യോ ഹ വാ ആയതനം വേദായതനം സ്വാ 
നാം ഭവത്യായതനം ജനാനാം മനോ വാ ആയ 
തന മായതന ഒാം സ്വാനാം ഭവത്യായതനം 


ജനാനാം യ ഏവം വേദ. 


fh 


യാതൊരുത്തന്‍ ആയതനത്തെ അറിയുന്നുവോ, അവന്‍ 
സ്വജനങ്ങളുടെ ആയതനമായിത്തീരുന്നു; അതുപോലെ മറ്റുള്ള 
വരുടേയും, മനസുതന്നെ ആയതനമാകുന്നു. ആര്‍ ഇപ്രകാരം 
ഉപാസിക്കുന്നുവോ; അവന്‍ സ്വജനങ്ങളുടേയും മറ്റുള്ളവരു 
ടേയും ആയതനമായി ഭവിക്കുന്നു. 


6. ഉപഃ യോഹ ഹൈ പ്രജാതിം വേദ പ്രജായതേ ഹ 
പ്രജയാ പശുഭി രേതോ വൈ പ്രജാതിഃ പ്രജായതേ 
ഹ പ്രജയാ പശുഭിര്യ ഏവം വേദ 


യാതൊരുത്തന്‍ പ്രജാപതിയെ അറിയുന്നുവോ, അവന്‍ 
പ്രജകളാലും, മൃഗങ്ങളാലും അഭിവൃദ്ധിപ്രാപിക്കുന്നു. രേതസ്സ്‌ 
തന്നെ പ്രജാപതിയാകുന്നു. ആര്‍ ഇപ്രകാരം അറിയുന്നുവോ 
അവന്‍ പ്രജകളാലും മൃഗങ്ങളാലും പ്രജാത (അഭിവൃദ്ധി)നാ 
കുന്നു. 


7. ഉപഃ തേ ഹേമേ പ്രാണാ അഹ ഓം ശ്രേയസേ 
വിവദമാനാ ബ്രഹ്മ ജഗ്മുത്സദ്ധോചുഃ കോ നോ 
വസിഷ്ഠ ഇതി തദ്ധോവാച യസ്മിന്‍ വ ഉത്ക്രാന്ത 
ഇദഓംശരീരം പാപിയോ മന്യതേ സ വോ 
വസിഷ്ഠ ഇതി. 


അവര്‍ ഈ പ്രാണന്‍ ഞാന്‍ ശ്രേഷ്ഠന്‍, ഞാന്‍ ശ്രേഷ്ഠന്‍ 
എന്നു വാദിച്ചുകൊണ്ട്‌ ബ്രഹ്മാവിന്റെ അടുക്കല്‍ ചെന്നു അദ്ദേ 
ഹത്തോടു പറഞ്ഞു: ഞങ്ങളില്‍ ആരാണ്‌ വസിഷ്ഠന്‍ 
ബ്രഹ്മാവു പറഞ്ഞു: നിങ്ങളില്‍നിന്നും ആരുടെ ഉത്ക്രമണം 
(ശരീരത്തില്‍നിന്നുള്ള വേര്‍പാട്‌) കഴിയുന്നതിനുമേല്‍ ഈ 
ശരീരം സ്വയം അധികം പാപിയായി കണക്കാക്കുന്നുവോ, 
അവന്‍തന്നെയാണ്‌ നിങ്ങളില്‍ വസിഷ്ഠന്‍. 


8. ഉപഃ വാഗ്ധോച്ചകാമ സാ സംവത്സരം പ്രോഷ്യാ 
ഗത്യോവാച കഥമശകത മദൃതേ ജീതുമിതി തേ 
ഹോചുര്യഥാകലാ അവദന്തോ വാചാ പ്രാണാന്തഃ 
്രാണേന പശ്യന്തശ്ചക്ഷുഷാ ശൃണ്വന്തഃ 
ശ്രോത്രേണ വിദ്വാസോ മനസാ പ്രജായമാനാ രേത 
സൈവമ ജീവിഷ്മേതി പ്രവിവേശ ഹ വാക്‌ 


ആദ്യം വാക്‌ ഉത്ക്രമണം ചെയ്തു. അത്‌ ഒരു വര്‍ഷംവരെ 
വെളിയില്‍ വസിച്ചിട്ട്‌ തിരിച്ചുവന്നു പറഞ്ഞു: എന്നെ കൂടാതെ 
നിങ്ങള്‍ക്ക്‌ എങ്ങനെ ജീവിച്ചിരിക്കുവാന്‍ കഴിഞ്ഞു? ഇതുകേട്ട്‌ 
അവര്‍ പറഞ്ഞു: എപ്രകാരം മൂകനായ പുരുഷന്‍ വാണിയാല്‍ 
സംസാരിക്കാതെ പ്രാണനാല്‍ പ്രാണക്രിയ നടത്തിയും നേത്ര 
ങ്ങളാല്‍ ദര്‍ശിച്ചും കര്‍ണ്ണങ്ങളാല്‍ കേട്ടും മനസ്സുകൊണ്ടറിഞ്ഞു 
രേതസാല്‍ സൃഷ്ടിനടത്തിയും ജീവിക്കുന്നുവോ അതുപോലെ 
ഞങ്ങളും ജീവിച്ചു. ഈ മറുപടികേട്ട്‌ വാക്ക്‌ ശരീരത്തിനുള്ളില്‍ 
പ്രവേശിച്ചു. 


9. ഉപഃ ചക്ഷധുര്‍ഹോച്ചകമ തത്‌ സംവത്സരം പ്രോ 
ഷ്യാഗത്യോവാച കഥമശകത മദൃതേ ജീവിതുമിതി 
തേ ഹോചര്യഥാന്ധാ അപശ്യന്തശ്ചക്ഷുഷാ 
പ്രാണന്തഃ പ്രാണേന വദന്തോ വാചാ ശ്ൃബ്ബന്തഃ 
ശ്രോത്രേണ വിദ്വാഓംസോ മനസാ പ്രജായമാനാ 
രേത സൈവമജീഖിഷ്മേതി പ്രവിവേശ ഹ ചക്ഷുഃ 


ചക്ഷുസ്സ്‌ ഉത്ക്രമണം ചെയ്തു. അത്‌ ഒരു വര്‍ഷം പുറത്തു 
കഴിച്ചുകൂടിയ ശേഷം തിരിച്ചുവന്നു ചോദിച്ചു. നിങ്ങള്‍ക്ക്‌ 
എന്നെ കൂടാതെ എങ്ങിനെ ജീവിക്കുവാന്‍ കഴിഞ്ഞു? അവര്‍ 
പറഞ്ഞു- എപ്രകാരം അമന്ധന്മാര്‍ കണ്ണുകള്‍ കൊണ്ട്‌ 
കാണാതെ പ്രാണനാല്‍ പ്രാണക്രിയ നടത്തിയും വാണിയാല്‍ 
സംസാരിച്ചും ശ്രോത്രങ്ങലാല്‍ ശ്രവിച്ചും മനസ്സുകൊണ്ട്‌ 
ഗ്രഹിച്ചും രേതസുകൊണ്ട്‌ ഉല്പാദനം നടത്തിയും ജീവിക്കു 
ന്നുവോ അത്തേപ്രകാരംതന്നെ ഞങ്ങളും ജീവിച്ചിരുന്നു. ഇതു 
കേട്ട ചക്ഷുസ്സ്‌ ഉള്ളില്‍ പ്രവേശിച്ചു. 


10. ഉപ-ശ്രോധ്രേഓം ഹോച്ചകാമ തത്‌ സംവത്സരം 
പ്രോഷ്യാഗയോ വാച കഥമശകത മദൃതേ ജീവിതു 
മിതി തേ ഹോചുര്യഥാ ബധിരാ അശൃൃണ്വന്തഃ 
ശ്രോത്രേണ പ്രാണന്തഃ പ്രാണേന വദന്തോ വാചാ 
പശ്യന്തശ്ചക്ഷുഷാ വിവാഓംസോ മനസാ പ്രജായ 
മാനാ രേതസൈവമജീവിഷ്മേതി പ്രവിവേശ ഹ 
ശ്ര്രേതം. 


ശ്രോത്രം ഉത്ക്രമണം ചെയ്തു. അത്‌ ഒരു വര്‍ഷംവെളി 
യില്‍ കഴിച്ച ശേഷം തിരിച്ചുവന്നു ചോദിച്ചു- എന്നെക്കൂടാതെ 
നിങ്ങള്‍ക്കെങ്ങനെ ജീവിച്ചിരിക്കുവാന്‍ കഴിഞ്ഞു? അവര്‍ പറ 
ഞ്ഞു- എപ്രകാരം ബധിരന്‍ ചെവികള്‍കൊണ്ട്‌ ശ്രവിക്കാതെ 
പ്രാണനാല്‍ പ്രാണക്രിയ നടത്തിയും വാണിയാല്‍ സംസാരിച്ചു 
നേത്രങ്ങലാല്‍ ദര്‍ശിച്ചും മനസ്സുകൊണ്ട ഗ്രഹിച്ചും രേതസ്സു 
കൊണ്ട്‌ പ്രജോല്പദനം നടത്തിയും ജീവിച്ചിരിക്കുന്നുവോ 
അത്തേപ്രകാരം തന്നെ ഞങ്ങളും ജീവിച്ചിരിക്കുന്നു. ഇതുകേട്ടു 
ശ്രോത്രം ഉള്ളില്‍ പ്രവേശിച്ചു. 


11. ഉപ- മനോ ഹോച്ചക്രാമ തത്‌ സംവത്സരം പ്രോ 
ഷ്യാഗത്യോവാച കഥമശകത മദൃതേ ജീവിതുമിതി 
തേ ഹോചുര്യഥാ മുഗ്ധാ അവിദ്വാഓംസോ മനസാ 
പ്രാണന്തഃ പ്രാണേന വദന്തോ വാചാ പശ്യന്തശ്ച 
ക്ഷുഷാ ശൃണ്വന്തഃ ശ്രോത്രേണ പ്രജായമാനാ രേത 
സൈവമജീവിഷ്പേതി പ്രവിവേശ ഹ മനഃ 


മനസ്സ്‌ ഉത്കമണം ചെയ്തു. അത്‌ ഒരു സംവത്സരം വെളി 
യില്‍ കഴിച്ചുകൂട്ടിയ ശേഷം മടങ്ങിവന്നു ചോദിച്ചു:- എന്നെ 
ക്കൂടാതെ നിങ്ങള്‍ക്കെങ്ങനെ ജീവിച്ചിരിക്കുവാന്‍ സാധിച്ചു? 
അവര്‍ പറഞ്ഞു- എപ്രകാരം മുഗ്ധനായ മനുഷ്യന്‍ മനസ്സു 
കൊണ്ട്‌ യാതൊന്നും ഗ്രഹിക്കാതെ പ്രാണനാല്‍ പ്രാണക്രിയ 
നടത്തിയും, വാണിയാല്‍ സംസാരിച്ചും ന്റേതങ്ങളാല്‍ 
ദര്‍ശിച്ചും കര്‍ണ്ണങ്ങളാല്‍ ശ്രവിച്ചു രേതസ്സാല്‍ പ്രജോല്പത്തി 
നടത്തിയും ജീവിക്കുന്നുവോ അതുപോലെതന്നെ ഞങ്ങളും 
ജീവിച്ചിരുന്നു. ഇതുകേട്ടു മനസ്സ്‌ ശരീരത്തില്‍ പ്രവേശിച്ചു. 


12. ഉപ- രേതോ ഹോച്ചക്രാമ തത്‌ സംവത്സരം പ്രോ 
ഷ്യാഗത്യോവാച കഥമശകത മദൃതേ ജീവിതുമിതി 
തേ ഹോച്യര്യഥാ ക്ലീബാ അപ്രജായമാനാരേതസാ 
പ്രാണന്തഃ പ്രാണേനഃ വദന്തോ വാചാ പശ്യന്തശ്ച 
ക്ഷുഷാ ശൃൃണ്വന്തഃ ശ്രോത്രേണ വിദ്വാഓം സോ 
മനസൈവജീവിഷ്മേതി പ്രവിവേശ ഹരേതഃ. 


2 


I 


രേതസ്സ്‌ ഉത്കമണം ചെയ്തു. അത്‌ ഒരു സംവത്സരം വെളി 
യില്‍ കവിച്ചുകൂട്ടിയശേഷം തിരിച്ചുവന്നു ചോദിച്ചു- നിങ്ങള്‍ക്ക്‌ 
എന്നെക്കൂടാതെ എങ്ങിനെ ജീവിച്ചിരിക്കുവാന്‍ സാധിച്ചു 
അവര്‍ പറഞ്ഞു: എപ്രകാരം നപുംസകങ്ങള്‍ രേതസാല്‍ പ്രജോ 
ല്പത്തി നടത്താതെ പ്രാണനാല്‍ പ്രാണനം ചെയ്തു വാണി 
യാല്‍ സംസാരിച്ചും നേത്രങ്ങളാല്‍ ദര്‍ശിച്ചും ശ്രോത്രങ്ങളാല്‍ 
ശ്രവിച്ചും മനസ്സുകൊണ്ട്‌ ഗ്രഹിച്ചും ജീവിക്കുന്നുവോ, അതു 
പോലെ തന്നെ ഞങ്ങളും ജീവിച്ചിരുന്നു. ഇതു ശ്രവിച്ച വീര്യം 
ശരീരത്തിനുള്ളില്‍ പ്രവേശിച്ചു. 


13. ഉപഃ അഥ ഹ പ്രാണ ഉത്ക്രമിഷ്യന്‍ യതാ മഹാ 
സൂഹയഃ സൈന്ധവഃ പഡ്വീശശങ്കൂന്‍ സംവ്ൃ 
ഹേദേവം ഹൈവേമാന്‍ പ്രാണാന്‍ സംവവര്‍ഹ തേ 
ഹോചുര്‍മാ ഭഗവ ഉത്ക്രമീര്‍ന വൈ ശക്ഷ്യമസ്ത്വ 
ദൃതേ ജീവിതുമിതി തസ്യോ മേ ബലിം കരുതേതി 
തഥേതി. 


പിന്നീട്‌ പ്രാണന്‍ ഉത്ക്രമണം ചെയ്യാന്‍ ആരംഭിച്ചു. 
എങ്ങിനെ സിന്ധുദേശത്തെ മഹാനായ അശ്വം കാലുകെട്ടാ 
നുള്ള കുറ്റി പിഴുതുമാറ്റുന്നന്നോ അതുപോലെ അത്‌ എല്ലാ 
പ്രാണനേയും സ്ഥാന്രഭഷ്ടനാക്കാന്‍ തുടങ്ങി. അവര്‍ പറഞ്ഞു: 
ഭഗവന്‍, അങ്ങ്‌ ഉത്ക്രമണം ചെയ്യാതിരിക്കണമെ. അങ്ങയെ 
ക്കൂടാതെ ഞങ്ങള്‍ക്കു ജീവിച്ചിരിക്കുവാന്‍ സാധ്യമല്ല. പ്രാണന്‍ 
പറഞ്ഞു: കൊള്ളാം എങ്കില്‍ എനിക്കു ബലിസമര്‍പ്പിക്കുവിന്‍. 
മറ്റുള്ള ഇന്ദ്രിയങ്ങള്‍ പറഞ്ഞു: വളരെ സന്തോഷം. 


14. ഉപഃ സാ ഹ വാഗുവാച യദ്‌ വാ അഹം വസിഷ്ഠാ 
സ്മി ത്വം തദ്വസിഷ്ഠോ സീതി യദ്‌ വാ അഹം 
്രതിഷ്ഠാസ്മി ത്വം തത്പ്രതിഷ്ഠോ f സീതി 
ചക്ഷുര്യദ്‌ വാ അഹ ഓം സംപദസ്മി ത്വം തത്‌ 
സംപദസീതി ശ്രോത്രം യദ്‌ വാ അഹമായതന 
മസ്മിത്വം തദായതനമസീതി മനോ യദ്‌ വാ അഹം 
പ്രജാതിരസ്‌ മി തത്രപജാതിരസീതി 
രേതസ്തസ്ധോ മേ കിമന്നം കിം വാസ തി യദിദം 
കിഞ്ചാശ്വഭ്യ ആ കൃമിഭ്യ ആ കീടപതങ്ഗേ 
ഭൃസ്തത്തേ 1 ന്നമാപോ വാസ ഇതി നഹ വാ 
അസ്യാനന്നം ജഗ്ധം ഭവതി നാനന്നം പ്രതിഗൃ 
ഹീതം യ എവമേതദനസ്യാണം വേദ തദ്വിദ്വാം സഃ 
ശ്രോത്രിയാ അശിഷ്യന്ത ആചാമന്ത്യശിത്വാചാമ 
ന്തേയത മേവ തദനമനഗ്നം കുര്‍വന്തോ മന്യന്തേ. 


ത്വം 


ആ വാഗിന്ദ്രിയങ്ങള്‍ പറഞ്ഞു. ഞാന്‍ യാതൊരു വസിഷ്ഠ 
ഗുണത്തോടുകൂടിയവനാകുന്നുവോ ആ ഗുണത്താല്‍ നിങ്ങള്‍ 
യുക്തരാകും. എനിക്കു യാതൊരു പ്രതിഷ്ഠതയുണ്ടോ അത്‌ 
നിങ്ങള്‍ക്കും ഉണ്ടാകും. ഇപ്രകാരം നേത്രം പറഞ്ഞു. എനിക്ക്‌ 
യാതൊരു സമ്പത്തുണ്ടോ ആ സമ്പത്താല്‍ യുക്തരാകും ഇപ്ര 
കാരം ശ്രോത്രം പറഞ്ഞു. എനിക്ക്‌ യാതൊരു ആയതനമുണ്ടോ 
അതുപോലെ നിങ്ങള്‍ക്കും ആയതനമുണ്ടാകും. ഇപ്രകാരം 
മനസ്സു പറഞ്ഞു. ഞാന്‍ യാതൊരു പ്രജാപതിയാകുന്നുവോ, 
നിങ്ങളും ആ പ്രജാപതിയാല്‍ യുക്തരാകും. ഇപ്രകാരം 
രേതസ്സു പറഞ്ഞു. പ്രാണന്‍ പറഞ്ഞു. എന്നാല്‍ ഈ ഗുണങ്ങ 
ളുള്ള എന്റെ അന്നവും വസ്ത്രവും എന്താണ്‌? വാഗാദികള്‍ 


പറഞ്ഞു. പട്ടികള്‍, കൃമികള്‍, കീടപതംഗങ്ങള്‍ തുടങ്ങി elf 
ല്ലാമുണ്ടോ, അവയെല്ലാം നിന്റെ അന്നവും, ജലവും, വസ്ത്ര 
വുമാകുന്നു. യാതൊരുത്തന്‍ ഇപ്രകാരം പ്രാണന്റെ അന്നത്തെ 
അറിയുന്നുവോ അവന്‍ ഇതുവഴി അഭക്ഷ്യഭക്ഷണം ഉണ്ടകാ 
തിരിക്കുകയും അഭക്ഷ്യത്തന്റെ പ്രതിഗ്രഹം ഉണ്ടാകാതിരിക്കു 
കയും ചെയ്യുന്നു. ഇപ്രകാരം അറിയുന്ന ശ്രോത്രീയന്‍ ഭോജനം 
കഴിക്കുന്നതിനു അതിനുശേഷവും ആചമനം നടത്തുന്നു. 
ഇതിനെ അവര്‍ പ്രാണനെ അനഗ്നനാക്കുന്നതായി കരുതുന്നു. 


രണ്ടാം ബ്രാഹ്മണം 


15. ഉപ-ശ്വേതകേതുര്‍ഹ വാ ആരുണേധഃ പഞ്ചാലാ 
നാം പരിഷദ മാജഗാമ സ ആജഗാമ ജൈവലിം 
പ്രവാഹണം പരിചാരയമാര്‍ണ തമുദീക്ഷ്യാഭ്യുവാദ 
കുമാരാ ഇതി സ ഭോ ഇതി പ്രതിശുധ്രാവാ 
നുശിഷ്ടോ നപസി പിത്രേത്യോമിതി ഹോവാച. 


ആരണികന്റെ പുത്രനായ ശ്വേതകേതു പാഞ്ചാലന്റെ സഭ 
യില്‍ വന്നിരുന്നു എന്നത്‌ പ്രസിദ്ധമാണ്‌. അയാള്‍ ജീവലന്റെ 
പുരതനായ പ്രവാഹണന്റെ അടുക്കല്‍ ചെന്നു. അപ്പോള്‍ 
അയാള്‍ സേവകന്മാരാല്‍ പരിചരിക്കപ്പെടുകയായിരുന്നു. 
അയാളെ കണ്ടുകൊണ്ട്‌ പ്രവാഹണന്‍ പറഞ്ഞു- “ഓ-കുമാരാ” 
അയാള്‍ പറഞ്ഞു- “ങാ” പ്രവാഹണന്‍ ചോദിച്ചു:- “നിന്റെ പി 
താവ്‌ നിന്നെ വിദ്യ അഭ്യസിപ്പിച്ചിട്ടുണ്ടോ?” അപ്പോള്‍ ശ്വേത 
കേതു ഉണ്ട്‌ എന്നു മറുപടി നല്‍കി. 


16. ഉപ- വേത്ഥ യഥേമാഃ പ്രജാഃ പ്രയത്യോ വിപ്രതിപ 
ദന്ത ഇതി നേതി ഹോവാച വേത്ഥോ യഥേമം 
ലോകം പുനരാപദ്യന്താ ഇതി നേതി ഹൈവോ 
വാച വേത്ഥോ യഥാസന ലോക ഏവം ബഹുദഭിഃ 
പുനഃ പുനഃ പ്രയദ്ഭിര്‍ന സംപുര്യാതാ ഇതി നേതി 
ഹൈവോ വാച വേത്ഥോ യതിഥ്യാമാഹുത്യാ ഓം 
ഹുതായാമാപഃ പുരുഷവാചോ ഭൂത്വാ സമു 
ത്ഥായവദന്തീ ഇതി നേതി ഹൈവോ വാച 
വേത്ഥോ ദേവയാനസ്യ വാ പഥഃ പ്രതിപദം പിതൃ 
യാണസ്യവാ യത്‌ കൃത്വാ ദേവയാന വാ പന്ഥാനം 
്രതിപദ്ൃന്തേ പിതൃയാണം വാപി ഹി ന 
ജുഷേര്‍വചഃ ശൃതേ ദ്വേ സൃതീ അശ്യണവം പിതൃ 
ണാമഹം ദേവാനാമുത മര്‍ത്യാനാം താഭ്യാമിദം 
വിശ്വമേജത്‌ സമേതി യദന്തരാ പിതരം മാതരം 
ചേതി നാഹമത ഏകഞ്ചന വേദേതി ഹോവാച. 


മരണാനന്തരം ഈ പ്രജകള്‍ വിഭിന്നമാര്‍ഗ്ഗങ്ങളില്‍ക്കൂടി 
പോകുന്നു- “അതെന്തുകൊണ്ടെന്ന്‌ നിനക്കറിയാമോ?” ശ്വേത 
കേതു പറഞ്ഞു- “ഇല്ല.” രാജാവ്‌- “അവര്‍ വീണ്ടും ലോകത്തി 
ഇല്ല 
ശ്വേതകേതു ഉത്തരം നല്‍കി. രാജാവ്‌- “ഇപ്രകാരം പുഃ പുനഃ 


7 ൭ 


ലേക്കു വരുന്നു. അതെങ്ങിനെയെന്ന്‌ നിനക്കറിയാമോ? 


അനേകര്‍ മരിച്ചുചെന്നിട്ടും ആ ലോകം നിറയാതിരിക്കുന്നതെ 
ന്തുകൊണ്ട്‌? അത്‌ നിനക്കറിയാമോ?” “ഇല്ല” അയാള്‍ പറഞ്ഞു. 


[3 


രാജാവ്‌- “എത്ര എത്രയോ പ്രാവശ്യം ആഹൂതി ഹവനം 


ചെയ്തിട്ടും ആവ്‌ (ജലം) പുരുഷശബ്ദവാച്യമായുയര്‍ന്ന്‌ 


I 


ര 


സംസാരിക്കുവാന്‍ തുടങ്ങുന്നു എന്ന്‌ നിക്കറിയാമോ?” “ഇല്ല” 
ശ്വേതകേതു മറുപടി പറഞ്ഞു. “നീ ദേവയാനമാര്‍ഗ്ഗത്തിലേ 

ക്കുള്ള കര്‍മ്മരുപങ്ങമായ സാധന അഥവാ പിതൃയാനത്തിന്റെ 
കര്‍മ്മരുപമായ സാധന അറിയുന്നുണ്ടോ?, അതനുഷ്ടിച്ച്‌ ആളു 
കള്‍ ദേവയാനമാര്‍ഗ്ഗത്തെ പ്രാപിക്കുന്നു, അഥവാ പിതൃയാ 

നത്തെ പ്രാപിക്കുന്നു. നാമാകട്ടെ ഈ മന്ത്രവചനം കേട്ടിരിക്കു 
ന്നു-ഞാന്‍ പിതൃക്കളുടേയും ദേവകളുടേയും ഇപ്രകാരമുള്ള 
രണ്ടു മാര്‍ഗ്ഗങ്ങളെപ്പറ്റി കേട്ടിരിക്കുന്നു; ഇവ രണ്ടും മനുഷ്യരു 
മായി ബന്ധപ്പെട്ടിട്ടുള്ള മാര്‍ഗ്ഗങ്ങള്‍-ദ്യുലോകം-പൃഥ്വി-എന്ന 
മാതാപിതാക്കളുടെ ഇടക്കാകുന്നോ?” ഇതിന്‌ ശ്വേതകേതു- “ 

ഞാന്‍ ഇതിലൊന്നുപോലും അറിയുന്നില്ല്‌” എന്നു മറുപടി 

നല്‍കി. 


17. ഉപ- അഥൈന വസത്യോപമന്ത്യാഞ്ചകേ f 
നാദൃത്യ വസതിം കുമാരഃ പ്രദുദ്രാവ സ ആജ 
ഗാമ പിതര്‍ര ത ഓം ഹോവാചേതി പാവ കില 
നോ ദവാന്‍ പുരാനുശിഷ്ടാനവോച ഇതി കഥ 
ഓംസുമേധ ഇതി പഞ്ച മാ പ്രശ്നാന്‍ രാജാന്യബ 
ന്ധുര്രപാക്ഷീത്ത തോനൈകാചന വേദേതി 
കുതമേ ത ഇതീമ ഇതി ഹ പ്രതികാന്യുദാജഹാര. 


പിന്നീട്‌ രാജാവ്‌ ശ്വേതകേതുവിനോട്‌ അവിടെ താമസിക്കു 
വാനഭ്യര്‍ത്ഥിച്ചു. എന്നാല്‍ കുമാരന്‍ അതു വകവയ്ക്കാതെ 
അവിടെനിന്നു പുറപ്പെട്ടു. അവന്‍ തന്റെ പിതാവിന്റെ അടുക്കല്‍ 
ചെന്ന്‌ ഇപ്രകാരം പറഞ്ഞു- “അങ്ങ്‌ പറഞ്ഞിരുന്നുവല്ലോ എന്നെ 
എല്ലാ വിഷയങ്ങളും സംബന്ധിച്ചുള്ള വിദ്യകള്‍ അഭ്യസിപ്പിച്ചു 
എന്ന്‌?” പിതാവു പറഞ്ഞു- “ഹേ നല്ല ബുദ്ധിശക്തിയുള്ളവനേ! 
എന്തു സംഭവിച്ചു?” പുത്രന്‍- “ഒരു ക്ഷത്രിയന്‍ എന്നോട്‌ അഞ്ചു 
ചോദ്യങ്ങള്‍ ചോദിച്ചിരിക്കുന്നു, അവയില്‍ ഒന്നുപോലും എനി 
ക്കറിയാന്‍ വയ്യ.” പിതാവ്‌- “അവ എന്തെല്ലാമായിരുന്നു?” 
പുത്രന്‍- “അവ ഇതാണ്‌” എന്നു പറഞ്ഞ്‌ മുന്‍ചോദ്യങ്ങള്‍ അറി 
യിച്ചു. 


18. ഉപ- സ ഹോവാച തഥാ നസ്ത്വം താത ജാനീഥാ 
യഥാ യദഹം കിഞ്ച വേദ സര്‍വമഹം തത്തുഭ്യമ 
വോചം പ്രേഹി തു തത്ര പ്രതീത്യ ബ്രഹ്മചര്യ വത്‌ 
സ്യാവ ഇതി ഭവാനേന ഗഛത്വിതി സ ആജ ഗാമ 
ഗൌതമോ യത്ര പ്രവാഹണസ്യ ജൈവലേരാസ ത 
സ്മാ ആസനമാഹൃത്യോദകമാഹാരയാ ഞ്ചകാരാഥ 
ഹാസ്മാ അര്‍ഘ്യ ചകാര തഓം ഹോവാച വരം 
ഭഗ വതേ ഗൌതമായ ദദ്മ ഇതി. 


ആ പിതാവു പറഞ്ഞു: “ഹേ താത? ഞാന്‍ പറയുന്നതു നീ 
ശ്രദ്ധിക്കൂ, എനിക്കറിയാമായിരുന്ന തെല്ലാം നിനക്കു പറഞ്ഞു 
തന്നിരുന്നു. ഇനി നമുക്കു രണ്ടുപേര്‍ക്കുംകൂടി അവിടെപോ 


7 


കാം, ബ്രഹ്മചര്യം പാലിച്ച്‌ അവിടെ വസിക്കാം.” പുത്രന്‍ പറ 
ഞ്ഞു- “അങ്ങ്‌ തന്നെ പൊയ്ക്കൊള്ളു.” അപ്പോള്‍ ആ ഗത 
മന്‍ പ്രവാഹണന്റെ ആസ്ഥാനത്തെത്തി. അയാള്‍ക്കുവേണ്ടി 
രാജാവ്‌ ആസനം കൊണ്ടുവരുവിച്ച്‌ ആര്‍ഘ്യാദാനംകൊണ്ട്‌ 
പൂജിച്ചു. പിന്നീട്‌ പറഞ്ഞു- “ഞാന്‍ പൂജ്യനായ ഗാതമനു വരം 


നല്‍കുന്നു.” 


19. ഉപ- സ ഹോവാച പ്രതിജ്ഞാതോ മ ഏഷവരോ 
യാം തു കുമാരസ്യാന്തേ വാചമഭാഷഥാസ്താം മേ 
ഞബ്രൂഹീതി 


അയാള്‍ പറഞ്ഞു- “താങ്കള്‍ എനിക്കു വരം നല്‍കാമെന്നു 
പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതനുസരിച്ച്‌, താങ്കള്‍ കുമാര 
നോട്‌ ചോദിച്ചിരുന്ന ചോദ്യങ്ങള്‍ എനിക്കു പറഞ്ഞാലും.” 


20. ഉപ- സ ഹോവാച ദൈവേഷു വൈ ഗൌതമ തദ്‌ 
വരേഷു മാനുഷാണാം ബ്രൂഹീതി. 


അയാള്‍ പറഞ്ഞു- “ഗൌതമ! ആ വരമാകട്ടെ ദൈവവര 
ങ്ങളില്‍പ്പെട്ടതാണ്‌. അങ്ങ്‌ മനുഷ്യസംബന്ധിയായ ഏതെങ്കിലും 
വരം ചോദിക്കൂ.” 


21. ഉപ- സ ഹോവാച വിജ്ഞായതേ ഹാസ്തി ഹിര 
ണ്യ സ്യാപാത്തം ഗോ അശ്വാനാം ദാസീനാം പ്ര 
വാരാണാം പരിദാനസ്യ മാ നോ ഭവാന്‍ ബഹോര 
നന്തസ്യപര്യന്തസ്യാഭ്യാവദാന്യോ ഭൂദിതി സ വൈ 
ഗൌതമ തീര്‍ ഥേനേച്ഛാസാ ഇത്യുപൈമൃഹം ഭവ 
ന്തമിതി വാചാ ഹ സ്പൈവ പൂര്‍വ ഉപയന്തി സ 
ഹോപായനകീര്‍ത്യോവാസ 


ഗൌതമന്‍ പറഞ്ഞു: “അവയെല്ലാം എനിക്കുണ്ടെന്ന്‌ അങ്ങ 
റിയുന്നുണ്ടല്ലോ? എനിക്ക്‌ സ്വര്‍ണ്ണം, ഗോക്കള്‍, അശ്വങ്ങള്‍, 
ദാസികള്‍, പരിവാരങ്ങള്‍, പരിധാനങ്ങള്‍ എല്ലാം ഉണ്ട്‌. അങ്ങു 
മഹത്തും, അനന്തവും, നിസീമവും ആയ ധനദാതാവായിരു 
ന്നിട്ടും എന്റെ കാര്യത്തില്‍ അദാതാവാകരുതേ.” രാജാവ്‌- 
“എങ്കിൽ ഗൌതമാ! നിങ്ങള്‍ ശാസ്ത്രോക്തമായ വിധിപ്രകാരം 
അതിനെ പ്രാപിക്കുവാന്‍ തയ്യാറായിക്കൊള്ളൂ.” ഗൌതമന്‍- “ 
ശരി, ഞാന്‍ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു.” പണ്ട്‌ 
ബ്രാഹ്മണര്‍ വാക്കാല്‍തന്നെ ക്ഷ്രതിയാദികളെ സ്വീകരിച്ചിരു 
ന്നു. ഇപ്രകാരം അംഗീകരിച്ചുകൊണ്ടു പറഞ്ഞ മാത്രയില്‍ 
ഗൌതമന്‍ അവിടെ വസിക്കുവാന്‍ തുടങ്ങി; (സേവാദികളോടു 
കൂടിയായിരുന്നില്ല.) 


22. ഉപ- സ ഹോവാച തഥാ നസ്ത്വം ഗൌതമ വാപരാ 
ധാസ്തവ ച പിതാമഹാ യഥേയം വിദ്യേതഃ 
പൂര്‍വന കസ്മിഓംശ്ചന ബ്രഹ്മണ ഉവാസ താം 
ത്വഹം തുഭ്യം വക്ഷ്യാമി കോ ഹി ത്വൈവം ബ്രൂവ 
ന്തമര്‍ഹതി പ്രത്യാഖ്യാതുമിതി. 


രാജാവു പറഞ്ഞു- “ഗൌതമാ! എപ്രകാരം നിങ്ങളുടെ പിതാ 
മഹന്മാര്‍ ഞങ്ങളുടെ പൂര്‍വ്വജന്മാരുടെ അപരാധങ്ങള്‍ ക്ഷമിക്കാ 
തിരുന്നുവോ, അതുപോലെതന്നെ നിങ്ങളും ഞങ്ങളുടെ തെറ്റു 
കള്‍ ക്ഷമിക്കരുത്‌. ഇതിനുമുന്‍പ്‌ ഈ വിദ്യ ഒരു ബ്രാഹ്മണന്റെ 
അടുക്കലും ഉണ്ടായിരുന്നില്ല. അതിനെ നിങ്ങള്‍ക്കായി ഞാനു 
പദേശിക്കുന്നു. കൊള്ളാം, ഇപ്രകാരം വിനയപൂര്‍വ്വം സംസാ 
രിക്കുന്ന നിങ്ങള്‍ക്ക്‌ അതു നിഷേധിക്കുന്നതില്‍ ആര്‍ സമര്‍ത്ഥ 
നാകും?” 


23. ഉപ- അസന വൈ ലോകോ { ഗ്നിര്‍ഗരതമ തസ്യാ 
ദിത്യ ഏവ സമിദ്ര ശ്മയോ ധൂമോ ! ഹരര്‍ 
ചിര്‍ദിശോ 1 ങ്ഗാരാ അവാന്തരദിശോ വിസ്ഫു 


ത 


ലിങ്ഗാ സ്അതസ്മിന്നേതസ്മിന്നഗ്നയ ഹേവാഃ 
ശ്രദ്ധാം ജൂഹ്വതി തസ്യാ ആഹൂത്യൈ സോമോ 
രാജാ സംഭവതി. 


ഹേ ഗൌാതമാ! ഈ ലോകം (ദ്യുലോകം) തന്നെ അഗ്നിയാ 
കുന്നു. ആദിത്യന്‍തന്നെ അതിന്റെ ഇന്ധനമാകുന്നു; കിരണ 
ങ്ങള്‍ ധൂമമാകുന്നു, ദിവസം ജ്വാലയാകുന്നു, ദിക്കുകള്‍ തീക്ക 
ട്ടകളാകുന്നു, അവാന്തരദിക്കുകള്‍ സ്ഫുലിംഗങ്ങളാകുന്നു. ആ 
അഗ്നിയില്‍ ദേവഗണം ഭക്തിയെ ഹവനം ചെയ്യുന്നു; ഈ 
ആഹുതിയാല്‍ സോമം രാജാവാകുന്നു. 


24. ഉപ- പര്‍ജന്യോ വാ അഗ്നിര്‍ഗൌാതമ തസ്യ സംവ 
ത്സര ഏവ സരമിദ്രഭാണി ധൂമോ വിദ്യുദര്‍ചിരശ 
നിര ങ്ഗാരാപ്രാദുനയോ വിസ്ഫുലിങ്ഗാസ്ത 
സ്മിന്നേത സ്മിന്നഗ്ന ദേവാ സോമഓം രാജാനം 
ജൂഹ്വതി തസ്യാ ആഹുത്യൈ വൃഷ്ടിഃ സംഭവതി. 


ഹേ ഗതമാ! മേഘംതന്നെ അഗ്നിയാകുന്നു. സംവത്സരം 
അതിന്റെ വിറകാകുന്നു. മേഘം ധൂമമാകുന്നു, വിദ്യുത്‌ ജ്വാല 
യാകുന്നു. അശനി (ഇന്ദ്രന്റെ വ്രജം) തീക്കട്ടയാകുന്നു; 
മേഘഗര്‍ജ്ജനം സ്ഫുലിംഗങ്ങളാകുന്നു. ആ അഗ്നിയില്‍ ദേവ 
ഗണം സോമരാജനെ ഹവനം ചെയ്യുന്നു. ഈ ആഹുതിയില്‍ 
നിന്നും വൃഷ്ടിയുണ്ടാകുന്നു. 


25. ഉപ- അയം വൈ ലോകോ ! ഗ്നിര്‍ഗൌതമ തസ്യ 
പൃഥ്വിവ്യേവ സമിദഗ്നിര്‍ധൂമോ രാത്രിരര്‍ചിശ്ചന്ദ്രമാ 
അങ്ഗാര നക്ഷ്രതാണി വിസ്ഫുലിങ്ഗസ്ത 
സ്മിന്നേതസ്മിന്നഗൌ ദേവാ വൃഷ്ടിം ജൂഹ്വതി 
തസ്യാ ആഹൂത്യാ അന്നഓം സംഭവതി. 


ഹേ ഗൌതമാ! ഈ ലോകംതന്നെ അഗ്നിയാകുന്നു; പൃഥ്വി 
അതിന്റെ ഇന്ധനംതന്നെയാകുന്നു, അഗ്നി ധൂമമാകുന്നു, രാത്രി 
ജ്വാലയും, ചന്ദ്രന്‍ തീക്കട്ടയുമാകുന്നു, നക്ഷങ്ങള്‍ സ്ഫുലിം 
ഗങ്ങളാകുന്നു. ഈ അഗ്നിയില്‍ ദേവതകള്‍ വൃഷ്ടിയെ ഹോമി 
ക്കുന്നു. ഈ ആഹൂതിയില്‍നിന്നും അന്നമുണ്ടാകുന്നു. 


26. ഉപ- പരുഷോ വാ അഗ്നിര്‍ഗൌതമ തസ്യ വ്യാത്ത 
മേവ സമിത്‌ പ്രാണോ ധൂമോ വാഗര്‍ചിശ്ചക്ഷു 
രങ്ഗാരാഃ ശ്രോത്രം വിസ്ഫുലിംഗാസ്ത സ്മിന്നേ 
തസ്മിന്നഗ ദേവാ അന്നം ജൂഹ്വതി തസ്യാ ആ 
ഹൂത്യൈ രേതഃ സംഭവതി 


ഹേ ഗതമാ! പുരുഷന്‍തന്നെ അഗ്നിയാകുന്നു. അവന്റെ 
തുറന്നിരിക്കുന്ന മുഖംതന്നെ ഇന്ധനമാകുന്നു, പ്രാണന്‍ ധുമ 
മാകുന്നു, വാക്ക്‌ ജ്വാലയാകുന്നു, നേത്രങ്ങള്‍ തീക്കട്ടയാകുന്നു, 
ശ്രോത്രങ്ങള്‍ സ്ഫുലിംഗങ്ങളാകുന്നു. ഈ അഗ്നിയില്‍ ദേവ 
കള്‍ അന്നത്തെ ഹോമിക്കുന്നു. ഈ അഹൂതിയില്‍നിന്നും 
വീര്യം ഉണ്ടാകുന്നു. 


27. ഉപ- യോഷാ വാ അഗ്നിര്‍ഗരതമ തസ്യാ ഉപസ്ഥ 
ഏവ സമില്ലോമാ നി ധൂമോ യോനിരര്‍ചിര്യദന്തഃ 
കരോതി തേ f ങ്ഗാരാ അഭിനന്ദാ വിസ്ഫുലി 
ങ്ഗാസ്തസ്മിന്നേതസ്മിന്നഗ്ഗ൦൦ ദേവാ രേതോ 
ജൂഹ്വതി തസ്യാ ആഹൂത്യൈ പുരുഷഃ സംഭവതി 
ജീവതി യാവജ്ജീവത്യഥ യദാ ഗ്രിയതേ 


ഹേ ഗതമാ! സ്ത്രീതന്നെ അഗ്നിയാകുന്നു. eA 
അതിന്റെ ഇന്ധനമാകുന്നു, രോമം ധൂമമാകുന്നു, യോനി ജ്വാല 
യാകുന്നു, ഉള്ളിലേയ്ക്കു (മൈഥുനവ്യാപാരം) കടത്തുന്നത്‌ 
തീക്കട്ടയാകുന്നു, ആനന്ദം സ്ഫുലിംഗങ്ങളാകുന്നു. ഈ അഗ്നി 
യില്‍ ദേവഗണം വീര്യത്തെ ഹോമിക്കുന്നു. ഈ ആഹൂതി 
യില്‍നിന്നും പുരുഷന്‍ ഉത്ഭവിക്കുന്നു. അവന്‍ ജീവിക്കുന്നു, 
പ്രവര്‍ത്തിക്കുവാന്‍ കഴിയുന്നതുവരെ ജീവിക്കുകയും പിന്നെ 
മരിക്കുകയും ചെയ്യുന്നു. 


28. ഉപ- അഥൈനമഗ്നയേ ഹരന്തി തസ്യാഗ്നിരേ 
വാഗ്നിര്‍ഭവതി സമിത്‌ സമിദ്‌ ധൂമോ ധൂമോര്‍ 
ചിരര്‍ചിരങ്ഗാരാ അങ്ഗാരാ വിസ്ഫുലിംഗാ 
വിസ്ഫുലിങ്ഗാസ്തസ്മിന്നേതസ്മിന്നഗ്ന ദേവാഃ 
പുരുഷം ജൂഹ്വതി തസ്യാ ആഹൂത്യൈ പുരുഷോ 
ഭാസ്വരവര്‍ണഃ സംഭവതി 


അപ്പോള്‍ അവനെ അഗ്നിയുടെ അടുക്ക ലേയ്ക്കു കൊണ്ടു 
പോകുന്നു. അവന്റെ അഗ്നിതന്നെ അഗ്നിയായി പരിണമിക്കു 
ന്നു, ഇന്ധനം ഇന്ധനമായിത്തീരുന്നു; ധൂമം ധൂമമായിത്തീരു 
ന്നു, ജ്വാല ജ്വാലയായിത്തീരുന്നു, തീക്കട്ട തീക്കട്ടയായിത്തീരു 
ന്നു, സ്ഫുലിംഗങ്ങള്‍ സ്ഫുലിംഗങ്ങളായിത്തീരുന്നു. ഈ 
അഗ്നിയില്‍ ദേവഗണം പുരുഷനെ ഹോമിക്കുന്നു. ആ ആഹു 
തിയാല്‍ പുരുഷന്‍ അത്യന്തം ദീപ്തിമാനായിത്തീരുന്നു. 


29. ഉപ- തേയ ഏവമേതദ്‌ വിദുര്യേ ചാമി അരണ്യേ 
ശ്രദ്ധാ ഓംസത്യമുപാസതേ തേ 1! ര്‍ചിരഭി സംഭ 
വന്ത്യര്‍ചിഷോ 1 ഹരഹ്ന ആപൂര്യമാണപക്ഷമാ 
പൂര്യമാണപക്ഷാദ്‌ യാന്‍ ഷണ്‍മാസാനു 
ദങ്ങ്ങാദിത്യ ഏതിമാസേഭ്യോ ദേവലോകം ദേവ 
ലോകാദാദിത്യമാദിത്യാദ്‌ വൈദ്യുതം താന്‍ 
വൈദ്യുതാന്‍ പുരുഷോ മാനസ ഏത്യ ബ്രഹ്മലോ 
കാന്‍ ഗമയതി തേതേഷു ബ്രഹ്മലോകേഷു പരാഃ 
പരാവതോ വസന്തിതേഷാം ന പുനരാവൃത്തിഃ 


യാതൊരുത്തന്‍ (ഗൃഹസ്ഥന്‍) ഇപ്രകാരം ഇതി( പഞ്ചാഗ്നി 
വിദ്)നെ അറിയുന്നുവോ അതുപോലെ യാതൊരുത്തന്‍ (സ 
ന്ന്യാസി) വനത്തില്‍ ഭക്തിയുക്തനായി സത്യത്തെ (ബ്രഹ്മം 
അതായത്‌ ഹിരണ്യഗര്‍ഭം) ഉപാസിക്കുന്നുവോ അവന്‍ ജ്യോതി 
സ്സിന്റെ അധിഷ്ഠാന ദേവതകളെ പ്രാപിക്കുന്നു, ജ്യോതിസിന്റെ 
അധിഷ്ഠാന ദേവകളില്‍നിന്നും ദിവസത്തിന്റെ അധിഷ്ഠാന 
ദേവതയില്‍നിന്നും ശുക്ടപക്ഷാധിഷ്ഠാന ദേവതയേയും, ശുക്ട 
പക്ഷാധിഷ്ഠാന ദേവതയില്‍നിന്നും, ഉത്തരായനത്തിന്റെ ആറു 
മാസങ്ങളുടെ അധിഷ്ഠാന ദേവതകളെയും അവിടെനിന്നും 
ദേവലോകത്തേയും ദേവലോകത്തുനിന്നും ആദിത്യലോക 
ത്തേയും ആദിത്യനില്‍നിന്നും വിദ്യുത്സംബന്ധികളായ ദേവ 
തകളെ പ്രാപിക്കുന്നു. ആ വിദ്യുത്‌ ദേവകളുടെ അടുക്കല്‍ ഒരു 
മാനസപുരുഷന്‍ വന്ന്‌ ഇവരെ ബ്രഹ്മലോകത്തിലേക്കു കൊണ്ടു 
പോകുന്നു. അവര്‍ ആ ബ്രഹ്മലോകത്തില്‍ അനന്തസംവത്സര 
പര്യന്തം വസിക്കുന്നു. അവര്‍ക്ക്‌ പുനര്‍ജന്മം ഉണ്ടാകുന്നില്ല. 


30. ഉപ- അഥ യേ യജേഞന ദാനേന തപസാ ലോ 
കഞ്ജയന്തി തേ ധൂമമബിസംഭവന്തി ധൂമാദ്രാത്രി 
ഓം രാത്രേരപക്ഷീയമാണപക്ഷമ പക്ഷീയമാ 


P 


ലല 


ണപക്ഷാദ്‌ യാന്‍ ഷണ്‍മാസാന്‍ ദക്ഷിണാദിത്യ 
ഏതി മാസ്യേഭ്യഃ പിതൃലോകം പിതൃലോകച്ചന്ദ്രം 
തേ ചന്ദ്രം പ്രാപ്യാന്നം ഭവന്തി താ ഓംസ്തത്ര 
ദേവാ യഥാ സോമഓം രാജാനമാപ്യായസ്വാപക്ഷീ 
യസ്വേത്യേ വമേനാഓാംസ്തത്ര ഭക്ഷയന്തി തേഷാം 
യദ്‌ തത്‌ പര്യവൈത്യഥേമമേവാകാശമഭിനിഷ്പ 
ദ്യന്ത ആകാശാദ്‌ വായും വായേര്‍വൃഷ്ടിം വൃഷ്ടേഃ 
പൃഥിവീം തേ പൃഥിവീം പ്രാപ്യാന്നം ഭവന്തി തേ 
പുനഃ പുരുഷാഗ്‌ ന ഹൂയന്തേ തതോ യോഷാ 
ഗ്ന ജായന്തേ ലോകാന്‍ പ്രത്യുത്ഥായിനസ്ത 
ഏവമേവാനു പരിവര്‍തന്തേ അഥ വ ഏതാ 
പന്ഥാന ന വിദുസ്തേ കീടാഃ പതങ്ഗാ യദിദം 
ദന്ദശൂകം 


യാതൊരുത്തന്‍ യജ്ഞം, ദാനം, തപസ്സ്‌ തുടങ്ങിയവ വഴി 
യായി ലോകങ്ങലെ കീഴടക്കുന്നുവോ അവര്‍ ധൂമത്തെ (ധൂമ 
ത്തിന്റെ അധിഷ്ഠാനദേവതയെ) പ്രാപിക്കുന്നു. ധൂമ 
ത്തില്‍നിന്നും രാത്രിയേയും രാത്രിയില്‍നിന്നും അപക്ഷീയമാ 
ണപക്ഷത്തേയും (കൃഷ്ണപക്ഷാധിഷ്ഠാനദേവത) അപക്ഷീ 
യമാണ പക്ഷത്തില്‍നിന്നും സൂര്യന്റെ ദക്ഷിണായന കാല 
ത്തിന്റെ ആറുമാസങ്ങളുടെ അധിഷ്ഠാന ദേവതകളേയും അവി 
ടെനിന്നും പിതൃലോകത്തും പിതൃ ലോകത്തുനിന്നും ചന്ദ്ര 
നേയും പ്രാപിക്കുന്നു. ചന്ദ്രനില്‍ എത്തിയിട്ട്‌ അവര്‍ അന്നമാ 
യിത്തീരുന്നു. അവിടെ ജുത്വിക്കുകള്‍ സോമരാജാവിനെ 
“അപ്യായ സ്വ അപക്ഷീയസ്വ' ഇപ്രകാരം പറഞ്ഞുകൊണ്ട്‌ ചമ 
സ്സില്‍ നിറച്ച്‌ പാനം ചെയ്യുന്നതുപോലെ ഇവരെ ദേവഗണം ഭക്ഷ 
ണമാക്കുന്നു. അവരുടെ കര്‍മ്മങ്ങള്‍ ക്ഷീണിക്കുമ്പോള്‍ അവര്‍ 
ഈ ആകാശത്തെ പ്രാപിക്കുന്നു. ആകാശത്തുനിന്നും വായു 
വിനേയും വായുവില്‍നിന്നും വൃഷ്ടിയേയും വൃഷ്ടിയില്‍ക്കൂടി 
പൃഥ്വിയേയും പ്രാപിക്കുന്നു. പൃഥ്വിയെ പ്രാപിച്ചതിനുശേഷം 
അവര്‍ അന്നാമായിത്തീരുന്നു. പിന്നെ അവര്‍ പുരുഷരൂപമാ 
കുന്ന അഗ്നിയില്‍ ഹവനം ചെയ്യപ്പെടുന്നു. അതില്‍നിന്നും 
അവര്‍ ലോകത്തിനുവേണ്ടി ഉത്ഥാനം ചെയ്യുന്നവരായി സ്ത്രീരൂ 
പമാകുന്ന അഗ്നിയില്‍ ഉത്ഭവിക്കുന്നു. ഇപ്രകാരം അവര്‍ 
വീണ്ടും വീണ്ടും പരിവര്‍ത്തനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 
ഈ രണ്ടു മാര്‍ഗ്ഗങ്ങളും അറിയാത്തവര്‍ കീടപതങ്ഗാദി നികൃ 
ഷ്ടൂജീവികളായി ഭവിക്കുന്നു. 


മൂന്നാം (ബാഹ്മണം 


31. ഉപഃ സ യഃ കാമയേത മഹത്‌ പ്രാപ്നുയാമിത്യുദ 
ഗയന ആപൂര്യമാണപക്ഷസ്യ പുണ്യാഹേ ദ്വാദശാ 
ഹമുപസദ്ര്വതീ ഭൂത്വയദുമ്ബരേ കഓംസേ 
ചമസേ വാ സര്‍വാഷധം ഫലാനീതി സംഭൃത്യ 
പരിസമൂഹ്യ പരിലിപ്യാഗ്നിമുപസമാധാന പരിസ്തീ 
ര്യാവൃതാ ജ്യഓം സഓംസ്കൃത്യ പുഓംസാ നക്ഷ 
ത്രേണ മന്ഥ ഓംസംനീയ ജൂഹോതി, യാവന്തോ 
ദേവസ്ത്വഥി ജാതവേദസ്തിര്‍വഞ്ചോ ധ്നന്തി പുരു 
ഷസ്യ കാമാന്‍ തേഭ്യോ f ഹം ഭാഗധേയം 
ജൂഹോമി തേ മാ തൃപ്താഃ സർവൈഃ കാമൈ 


സ്തര്‍പയന്തു സ്വാഹാ, യാ തിരശ്ചീ നിപദ്യതേ K 
ഹം വിധരണീ ഇതി താം ത്വാ ഘൃതസ്യ ധാരയാ 
യജേ സഓംരാധനീമഹ ഓം സ്വാഹാ. 


ഞാന്‍ മഹത്വം പ്രാപിക്കും എന്ന്‌ യാതൊരുത്തന്‍ ആഗ്ര 
ഹിക്കുന്നുവോ, അവന്‍ ഉത്തരായനത്തില്‍ ശുക്ടപക്ഷത്തിന്റെ 
പുണ്യതിഥികളില്‍ പതിമൂന്നു ദിവസം ഉപസദ്വ്രതി (പയോ 
്രതി)യായി അരയാല്‍ തടിയിലുള്ള പാത്രത്തിലോ ചമസ 
ത്തിലോ സര്‍വ്വoഷധവും, പഴങ്ങലും മറ്റു സാമഗ്രികളും ശേഖ 
രിച്ച്‌ (ഹവനം നടത്തേണ്ട സ്ഥാനത്ത്‌)കുശവിരിച്ചും, ചാണക 
വെള്ളം തളിച്ചും അഗ്നിയെ സ്ഥാപിക്കുകയും പിന്നെ അഗ്നി 
ക്കുചുറ്റും കുശവിരിച്ച്‌ ഗൃഹ്യസൂത്രോക്തവിധികളോടുകുടി 
ഘൃതസംസ്കാരം നടത്തി യാതൊന്നിന്റെ നാമം പുല്ലിംഗമാ 
യിരിക്കുന്നുവോ, ആ നക്ഷത്രത്തില്‍ മത്തിനെ (തനിക്കും അഗ്നി 
ക്കും) ഇടയില്‍വെച്ച്‌ ഹവനം ചെയ്യുന്നു-“യാവന്തോ” ഇത്യാദി 
പ്രഥമമന്ത്രങ്ങളുടെ അര്‍ത്ഥം-ഹേ ജാതവേദഃ! നിന്റെ വശ 
വര്‍ത്തികളായി എത്ര ദേവതകള്‍ വ്രകമതികളായി പുരുഷന്റെ 
അഭിലാഷങ്ങള്‍ക്ക്‌ പ്രതിബന്ധം ചെയ്യുന്നുവോ അവരെ ഉദ്ദേ 
ശിച്ചുകൊണ്ട്‌ ഈ ആദ്യഭാഗം ഞാന്‍ നിന്നില്‍ ഹവനം ചെയ്യു 
ന്നു. അവര്‍ തൃപ്തരായി എന്നെ എല്ലാ അഭിലാഷങ്ങളാലും 
തൃപ്തനാക്കട്ടെ-സ്വാഹാ- “യാതിരശ്ചീ” ഇത്യാദി ദ്വിതീയമന്ത്ര 
ത്തിന്റെ അര്‍ത്ഥം-ഞാന്‍ എല്ലാത്തിന്റേയും മൃത്യുവിനെ വഹി 
ക്കുന്നവനാകുന്നു. ഇപ്രകാരം വിചാരിച്ചുകൊണ്ട്‌ യാതൊരു 
കുടിലമതിയായ ദേവത നിന്നെ ആശ്രയിച്ചു കഴിയുന്നുവോ 
സര്‍വ്വാസാധന കളേയും പൂര്‍ത്തീകരിക്കുന്ന ആ ദേവതകള്‍ക്കു 
വേണ്ടി ഞാന്‍ ഘൃതത്തെ ധാരപോലെ യജനം ചെയ്യുന്നു- 
സ്വാഹാ 


32. ഉപഃ ജ്യേഷ്ഠായ സ്വാഹാ ശ്രേഷ്ഠായ സ്വാഹേത്യ 
ഗ്ന ഹുത്വാ മന്ഥേ സ ഓം ൩സവമവനയതി 
പ്രാണായ വാഹാ വിസിഷ്ഠായൈ സ്വാഹേത്യ 
ഗ്നൌഹുത്വാ മന്ഥേ സ ഓം്രവമവനയതി വാചേ 
സ്വാഹാ പ്രതിഷ്ഠായൈ സ്വാഹേതൃഗ്നന ഹുത്വാ 
മന്ഥേസഓാം്രവമവനയതി ചക്ഷുഷേ സ്വാഹാ 
സമ്പദേ സ്വാഹേതൃഗ്ന ഹുത്വാ മന്ഥേ സ ഓല്രസ 
വമവനയതി ശ്രോ്രായ സ്വാഹായതനായ 
സ്വാഹേതൃഗ്ന ഹുത്വാ മന്ഥേ സ ഓം്രവമവന 
യതി മനസേ സ്വാഹാ പ്രജാത്യൈ സ്വാഹേതൃഗ്ന 
ഹുത്വാമന്ഥേ സ ഓംസ്രവമവനയതി രേതസേ 
സ്വാഹേതൃഗ്ന ഹുത്വാ മന്ഥേ സ ഓം (സവമവ 
നയതി. 


“ജ്യേഷ്ഠായ സ്വാഹാ ശ്രേഷ്ഠായസ്വാഹാ” ഈ മന്ത്രത്തോ 
ടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സ്യവത്തില്‍ ബാക്കിവ 
രുന്ന ഘൃതത്തെ മന്ഥിലൊഴിച്ചു കളയുന്നു. “പ്രാണായസ്വാഹാ, 
വസിഷ്ഠായസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ 
ഹവനം ചെയ്ത്‌ സൃവത്തില്‍ ബാക്കിവരുന്ന ഘൃതത്തെ 
മന്ഥില്‍ ഒഴിച്ചുകളയുന്നു. “വാ ചോസ്വാഹാ പ്രതിഷ്ഠായൈ 
സ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ 
സൃവത്തില്‍ ബാക്കിയാകുന്ന ഘൃതം മന്ഥിലൊഴിക്കുന്നു. 
“ചക്ഷുഷേസ്വാഹാ സമ്പദേസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി 


ര 


അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സൃവത്തില്‍ ബാക്കിയാവുന്ന 

ഘൃതം മന്ഥിലൊഴിക്കുന്നു. “ശ്രോത്രായസ്വാഹാ ആയതനായ 
സ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ 
സ്വത്തില്‍ ബാക്കിവരുന്ന ഘൃതം മന്ഥിലൊഴിക്കുന്നു. “മന 
സേസ്വാഹാ പ്രജാത്യൈസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നി 
യില്‍ ഹവനം ചെയ്ത്‌ സൃവത്തില്‍ ബാക്കിയാകുന്ന ഘൃതം 

മന്ഥിലൊഴിക്കുന്നു. “രേതസേസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി 
ഹവനംചെയ്ത്‌ സൃവത്തില്‍ ബാക്കിയാകുന്ന ഘൃതം മന്ഥി 
ലൊഴിക്കുന്നു. 


33. ഉപ- അഗ്നയേ സ്വാഹേതൃഗഗ ഹുത്വാ മന്ഥേ 
സഓം ്രവമവനയതി സോമായ സ്വാഹേതൃഗ്ന 
ഹുത്വാ മന്ഥേ സഓം ്രവമവനയതി ഭൂഃ സ്വാഹേ 
തൃഗ്ന ഹൂത്വാ മന്ഥേ സഓം ്രവമവനയതി 
ഭൂവഃ സ്വാഹേത്യഗ്നാ ഹൂത്വാ മന്ഥേ സ 
ഓം്രവമവനയതി സ്വഃ സ്വാഹേത്ൃഗ്ന ഹുത്വാ 
മന്ഥേസഓാം രസവമവനയതി ഭൂര്‍ഭുവഃ സ്വഃ 
സ്വാഹേതൃഗ്ന ഹുത്വാ മന്ഥേ സഓം സ്രവമവന 
യതി ബ്രഹ്മണേ സ്വാഹേതൃഗ്നധ ഹുത്വാ മന്ഥേ സ 
ഓം ്രവമവനയതി ക്ഷത്രായ സ്വാഹേത്യഗ്നന 
ഹൂത്വാ മന്ഥേ സഓം ്രവമവനയതി ഭൂതായ 
സ്വാഹേത്യഗ്ന ഹൂത്വാ മന്ഥേ സഓം സവ 
മവനയതി ഭവിഷ്യരേ സ്വാഹേതൃഗ്ന ഹുത്വാമന്ഥേ 
സഓം ്രവമവനയതി വിശ്വായ സ്വാഹേത്യഗ്ന 
ഹുത്വാ മന്ഥേ സ ഓം സ്രവമവനയതി സര്‍വായ 
സ്വാഹേതൃഗ്ന ഹുത്വാ മന്ഥേ സഓം ്രവമവന 
യതി പ്രജാപതയേ സാഹ്യോതൃഗ്ന ഹൂത്വാ മന്ഥേ 
സഓം സ്രവമവനയതി. 


“അഗ്നയേസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ 
ഹവനം ചെയ്ത്‌ സംഗ്രവത്തെ (സ്രവത്തില്‍ ബാക്കിയുണ്ടാ 
കുന്ന ഘൃതം) മന്ഥിലൊഴിക്കുന്നു. “സോമായസ്വാഹാ” ഈ 
മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സല്രസവത്തെ 
മന്ഥിലൊഴിക്കുന്നു. “ഭൂസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നി 
യില്‍ ഹവനം ചെയ്ത്‌ സം്രസവത്തെ മന്ഥിലൊഴിക്കുന്നു. 
“ഭൂവഃ സ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം 
ചെയ്ത്‌ സംസ്രവത്തെ മന്ഥിലൊഴിക്കുന്നു. “സ്വസ്വാഹാ” ഈ 
മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സല്രസവത്തെ 
മന്ഥിലൊഴിക്കുന്നു. “ഭൂര്‍ഭുവഃ സ്വാ സ്വാഹാ” ഈ മന്ത്രത്തോ 
ടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സംസ്രവത്തെ മന്ഥിലൊ 
ഴിക്കുന്നു. “(ബ്രഹ്മണേ സ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നി 
യില്‍ ഹവനം ചെയ്ത്‌ സം്രസവത്തെ മന്ഥിലൊഴിക്കുന്നു. 
“ക്ഷത്ത്രായസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ 
ഹവനം ചെയ്ത്‌ സം(സവത്തെ മന്ഥിലൊഴിക്കുന്നു. 
“ഭൂതായസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം 
ചെയ്ത്‌ സംരസവത്തെ മന്ഥിലൊഴിക്കുന്നു. “ഭവി 
ഷ്യതേസ്വാഹാ” ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം 
ചെയ്ത്‌ സം്രസവത്തെ മന്ഥിലൊഴിക്കുന്നു. “വിശ്വായസ്വാഹാ” 
ഈ മന്ത്രത്തോടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സംസ 
വത്തെ മന്ഥിലൊഴിക്കുന്നു. “സര്‍വായസ്വാഹാ” ഈ മന്ത്ര 


ത്തോടുകൂടി അഗ്നിയില്‍ ഹവനം ചെയ്ത്‌ സം(്രവത്തെ ld 


ലൊഴിക്കുന്നു. 


34. ഉപ- അഥൈനമഭിമൃശതി ഭൂമഭസി ജ്വലദസി പൂര്‍ണ 
മസി പ്രസ്തബ്ധമസ്യേകസഭവസി ഹിങ്കൃതമസി 
ഹിങ്ക്രിയമാണമസ്യുദ്ഗീഥമസ്യുദ്ഗീയ മാനമസി 
ശ്രാവിതമസി പ്രത്യാശ്രാവിതമസ്യാദ്രേ സംദിപ്ത 
മസി വിഭൂരസി പ്രഭൂരസ്യന്നമസി ജ്യോതിരസി നിധ 
നമസി സംവര്‍ഗോ f സീതി. 


ഇതിനുശേഷം “ഭൂമദസി” ഇത്യാദി മന്ത്രങ്ങളോടു കൂടി 
മന്ഥിനെ സ്പര്‍ശിക്കുന്നു. (മന്ഥ്രദവ്യത്തിന്റെ അധിഷ്ഠാന 
ദേവത പ്രാണനാകുന്നു. അതിനാല്‍ പ്രാണനില്‍ക്കൂടി ഏകരൂ 
പമാകുന്നതു കാരണം അത്‌ സര്‍പവ്വാത്മകമാകുന്നു.) “ഭൂമദസി” 
ഇത്യാദി മന്ത്രങ്ങളുടെ അര്‍ത്ഥം ഇപ്രകാരമാകുന്നു. നീ (പ്രാ 
ണരൂപത്തോടുകൂടി ശരീരം മുഴുവന്‍) ഭ്രമത്തോടുകൂടിയവനാ 
കുന്നു. (അഗ്നി രൂപത്തോടുകൂടി സര്‍വത്ര) ചലിക്കുന്നവനാ 
കുന്നു; (ബ്രഹ്മരൂപത്താല്‍) പൂര്‍ണ്ണനാകുന്നു. ആകാശരൂപ 
ത്തോടുകൂടി ) അത്യന്തം സ്തബ്ധമാകുന്നു (എല്ലാത്തിനോടും 
അവിരോധിയായതുകാരണം) നീ ഈ ജഗദ്രൂപമായ ഏക സഭ 
യ്ക്കു സമാനനാകുന്നു. നീതന്നെ (യജ്ഞത്തിന്റെ ആരത്തില്‍ 
പ്രദ്യോതല്‍ വഴിയായി) ഹിങ്കൃതമാകുന്നു. അതുപോലെ നീ 
തന്നെ ഹിങ്‌ ക്രിയമാനനുമാകന്നു, (യജ്ഞാരംഭത്തില്‍ ഉദ്ഗാ 
താദ്വാരാ) നീ തന്നെ ഉച്ചസ്വരത്തോടുകൂടി ഗാനം ചെയ്യപ്പെടുന്ന 
ഉദ്ഗീതവും (യജ്ഞത്തിന്റെ മധ്യത്തില്‍ അതുവഴിയായി) 
നീതന്നെ ഉദ്ഗീയമാനനും ആകുന്നു; നീ തന്നെ (അധ്വര്യുക്ക 
ളാല്‍) ശ്രാവിതവും (അഗ്നിധ്രംദ്വാരാ) പ്രത്യാശ്രാവിതവും ആകു 
ന്നു. ആര്‍ദ്ര (മേഘം)ത്തില്‍ സമ്യക്കാംവിധം ദീപ്തമാകുന്നു. 
നീ വിഭൂ(വിവിധരൂപങ്ങളോടുകൂടിയ)വാകുന്നു. പ്രഭുവും (സ 
മര്‍ത്ഥന്‍) ആകുന്നു. നീ (ഭോക്താവായ അഗ്നിരൂപത്തോടുകൂ 
ടി) ജ്യോതിസ്സാകുന്നു. (കാരണരുപത്തോടുകുടി) 
എല്ലാത്തിന്റേയും (പളയസ്ഥാനമാകുന്നു. അതുപോലെ 
(എല്ലാം സംഹരിക്കുന്നവനായിരിക്കുന്നതിനാല്‍) സംവര്‍ഗ്ഗവു 
മാകുന്നു. 


35. ഉപ- അഥൈനമുദ്യഛത്യാമഓാം സ്യാമഓംഹി തേ 
മഹി സ ഹി രാജേശാനോ ! ധിപതിഃ സമാഓം രാ 
ജേശാനോ  ധിപതിം കരോത്വിതി 


പിന്നീട്‌ “ആമംസി ആമംസി” ഇത്യാദി മന്ത്രങ്ങളോടുകൂടി 
ഇതിനെ മുകളിലേക്കുയര്‍ത്തുന്നു.-ഈ മന്ത്രത്തിന്റെ 
അര്‍ത്ഥം- “ആമംസി” നീ എല്ലാ അറിയുന്നു. “ആ മഹിതേമഹി” 
ഞാന്‍ നിന്റെ മഹിമയെ നല്ലതുപോലെ അറിയുന്നു. ആ 
പ്രാണന്‍ രാജാവും, ഈശാനനും, അധിപതിയുമാകുന്നു. 
അവന്‍ എന്നെ രാജാവും, ഈശാനനും, അധിപതിയും ആക്ക 


ണേ. 


36. ഉപ- അഥൈനമാചമതി തത്സവിതുര്‍വരേണ്യം 
മധു വാതാ ജതായതേ മധു ക്ഷരന്തി സിന്ധവഃ, 
മാധ്വീര്‍നഃ സന്ത്വോഷധീഃ ഭൂഃ സ്വാഹാ, ഭര്‍ഗോ 
ദേവസ്യ ധീമഹി മധു നക്തമുതോഷസോ മധു 
മത്‌ പാർഥിവ ഓം രജഃ, മധു ദൃയയരസ്തു നഃ പിതാ, 


P 


ഭൂവഃ സ്വാഹാ, ധിയോ യോ നഃ പ്രചോദയാത്‌, മധു 
മാന്നോ വനസ്പതിര്‍മധുമാഓം അസ്തു സൂര്യഃ, 
മാധ്വീര്‍കഗാവോ ഭവന്തു ന, സ്വഃ സ്വാഹേതി, 
സർവാ ച സാവിത്രീമന്വാഹ സര്‍വാശ്ച മധുമതീ 
രഹമേവേദഓം സര്‍വ ഭൂയാസം ഭൂര്‍ഭൂവഃ സ്വഃ 
സ്വാഹേത്യന്തത ആചമ്യ പാണീ പ്രക്ഷാല്യ ജഘ 
നേനാഗ്നിം പ്രക്ശിരാഃ സംവിശതി പ്രാതരാദിത്യ 
മുപതിഷ്ഠതേ ദിശാമേകപുണ്ഡരീകമസ്യഹം മനു 
ഷ്യാണാമേകപുണ്ഡരികം ഭൂയാസമിതി യഥേത 
മേത്യ ജഘനേനാഗ്നിമാസിനോ വഓംശം ജപതി. 


ഇതിനുശേഷം “തത്സവിതുര്‍വരേണ്യം” ഇത്യാദി മന്ത്രങ്ങ 
ളോടുകൂടി ഈ മന്ഥിനെ ഭക്ഷിക്കുന്നു- “തത്സവിതു” ഇത്യാദി 
മന്ത്രങ്ങളുടെ അര്‍ത്ഥം തത്സവിതുര്‍വരേണ്യം - സൂര്യന്റെ 
വരേണ്യവും, ശ്രേഷ്ഠവുമായ പദത്തെ ഞാന്‍ ധ്യാനിക്കുന്നു. 
“വതാമധുഴജുതായതേ”-വായു മധുരമായ മന്ദഗതിയോടുകൂടി 
പ്രവഹിക്കുന്നു. “സിന്ധവഃ മധുക്ഷരന്തി”- നദികള്‍ മധുരരസം 
ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. “നാഓഷധീഃ മാധ്വീഃസന്തു” 
ഞങ്ങള്‍ക്കു വേണ്ടി ഈഷധികള്‍ മധുരതരമാകട്ടെ. “ഭൂസ്വാഹാ?” 
(ഇത്രയും അര്‍ത്ഥങ്ങളോടുകുടി മന്ത്രങ്ങളോടുകുടി മന്ഥിന്റെ 
ആദ്യത്തെ ഉരുള ഭക്ഷിക്കട്ടെ) “ദേവസ്യദര്‍ഗഃധീമഹി” ഞങ്ങള്‍ 
സവിതാദേവന്റെ തേജസ്സിനെ ധ്യാനിക്കുന്നു. “നക്തമുത ഉഷസഃ 
മധു”-രാത്രിയും പകലും സുഖകരമാകട്ടെ. “പാര്‍ഥിവരജഃ മധു 
മത്‌”-ഭൂമിലുടെ ധൂളികണം ഉദ്വേഗമുണ്ടാക്കുന്നവയാകാതിരിക്ക 
ട്ടെ. “ദൃയഃ പിതാനമധുഅസ്തു”-പിതായ ദ്യുലോകം നമുക്കു 
സുഖകരമാകട്ടെ. “ഭൂവസ്വാഹാ” (ഇത്രയും അര്‍ത്ഥങ്ങ 
ളോടുകൂടി മന്ത്രങ്ങള്‍ക്കുശേഷം രണ്ടാമത്തെ ഉരുളയും ഭക്ഷി 
ക്കട്ടെ) “യഃ നഃ ധിയാ പ്രചോദയാത്‌” സവിതാദേവന്‍ നമ്മുടെ 
ബുദ്ധിയെ പ്രേരിതമാക്കുന്നു. “നാവനസ്പതിഃ മധുമാന്‍” നമു 
ക്കുവേണ്ടി വനസ്പതി (സോമം) മധുരരസമയമാകണേ. 
“സുര്യ മധുമാന്‍ അസ്തു”-സൂര്യന്‍ നമുക്കുവേണ്ടി മാധുര്യ 
വാനാകണേ. ഗാവഃ ന മാധ്വീഭവന്തു-കിരണങ്ങള്‍ അഥവാ 
ദിക്കുകള്‍ നമുക്കു സുഖകരങ്ങളാകണേ. “സ്വസ്വാഹാ” (ഇ 
ത്രയും അര്‍ത്ഥങ്ങളോടുകൂടിയ മ്ര്തങ്ങള്‍ക്കുശേഷം മൂന്നാ 
മത്തെ ഉരുളയും ഭക്ഷിക്കട്ടെ. ഇതിനുശേഷം സമ്പൂര്‍ണ്ണമായ 
സാവിത്രി (ഗായത്രീമന്ത്രം) “മധുവാതാഴുതായതേ” ഇത്യാദി സമ 
സ്തമധുമത?മന്ത്രങ്ങളും “അഹമേവേദം സര്‍വഭൂയാസം” (ഇ 
തെല്ലാം ഞാനായിത്തീരും) “ഭൂര്‍ഭുവാഃ സ്വാഹാ” ഇപ്രകാരം 
പറഞ്ഞുകൊണ്ട്‌ അവസാനം മുഴുവന്‍ മന്ഥും ഭക്ഷിച്ചിട്ട്‌ കര 
ങ്ങള്‍ രണ്ടും ശുദ്ധമാക്കി അഗ്നിയുടെ പശ്ചമഭാഗത്ത്‌ പൂര്‍വ്വാ 
ഭിമുഖനായി ഇരിക്കുന്നു. പ്രഭാതത്തില്‍ “ദിശാമേകപുണ്ഡരീ 
കമസ്യഹം.... ഭൂയാസം” ഈ മന്ത്രം വഴിയായി ആദിത്യനെ 
നമസ്കരിക്കുന്നു. അനന്തരം പോയ മാര്‍ഗ്ഗത്തില്‍കൂടി മടങ്ങി 
വന്ന്‌ അഗ്നിയുടെ പശ്ചിമഭാഗത്തിരുന്ന്‌ (ഇനി പറയുന്ന) 
വംശത്തെ ജപിക്കുന്നു. 


37. ഉപ- തഓംഹേതമുദ്ദാലക ആരുണിര്‍വാജസ 
നേയായ യാജ്ഞവലല്‍ക്യായാന്തേവാസിന ഉക്േത്വോ 
വാചാപി യ ഏനഓംശുഷ്കേ സ്ഥാണൌഈ നിഷി 
ഞ്ചേജ്ജായേരഞ് ശാഖാഃ ഗ്രരേഹേയുഃ പലാശ 
നീതി. 


ഉദ്ദാലക ആരുണി തന്റെ ശിഷ്യനായ വാജസനേയ യാജ്ഞ 
വല്ക്യന്‍ മന്ഥിനെപ്പറ്റി ഉപദേശിച്ചുകൊണ്ടു പറഞ്ഞിരുന്നു-“ആ 
രെങ്കിലും ഈ മന്ഥ്‌ ഉണക്കമരത്തിലൊഴിക്കുകയാണങ്കില്‍ 
അതില്‍നിന്ന്‌ ശാഖകളും, ഇലകളും പുറത്തുവരും.” 


38. ഉപ- ഏതമു ഹൈവ വാജസനേയോ യാജ്ഞവല്‍ 
ക്യോ മധുകായ പൈങ്ഗ്യായാന്തേവാസിന ഉക്‌ 
ത്വോവാചാപി യ ഏന ഓംശുഷ്കേ സ്ഥാണാ നി 
ഷിഞ്ചേജ്ജായേരഞ്്‌ ശാഖാഃ പ്രരോഹേയുഃ 
പലാശാനീതി. 


വാജസനേയ യാജ്ഞവല്ക്യന്‍ തന്റെ ശിഷ്യനായ മധുക 
പൈങ്ഗ്യന്‌ ഈ മന്ഥിനേപ്പറ്റി ഉപദേശം നല്‍കിക്കൊണ്ടു പറ 
ഞ്ഞു, “ആരെങ്കിലും ഇതിനെ ശാഖകല്‍ മുറിച്ച ഉണക്കമരത്തി 
ന്മേല്‍ ഒഴിക്കുകയാണങ്കില്‍ അതില്‍ ശാഖകളും, ഇലകളും മുള 


ച്ചുവരും.” 


39. ഉപ- ഏതമു ഹൈവ മധുകഃ പൈങ്ഗൃശ്ചൂലാ യ 
ഭാഗവിത്തയേ ! ന്തേവാസിന ഉക്േേ്വോവാചാപി യ 
ഏനഓാംശുഷ്കേ സ്ഥാണാ നിഷിഞ്ചേജ്ജാ യേര 
ഞ്ശാഖാഃ പ്രരോഹേയുഃ പലാശാനീതി. 


മധുകപൈങ്ഗ്യന്‍ തന്റെ ശിഷ്യനായ ചുലവിത്തിക്ക്‌ ഈ 
മന്ഥിനെപ്പറ്റി ഉപദേശം നല്‍കിക്കൊണ്ട്‌ പറഞ്ഞിരുന്നു “ആരെ 
ങ്കിലും ഇത്‌ ശാഖകള്‍ മുറിച്ച ഉണക്കമരത്തിന്മേല്‍ ഒഴിക്കുക 
യാണെങ്കില്‍ അതില്‍ ശാഖകളും ഇലകളും മുളച്ചുവരും.” 


40. ഉപ- ഏതമു ഹൈവ ചുലോ ഭാഗവിത്തിര്‍ജാനക 
യ ആയസ്തുണായജഞവാസിന ഉക്ത്വോവാചാപി 
യ ഏനഓംശുഷ്കേ സ്ഥാണാ നിഷിഞ്ചേജ്ജാ 
യേരഞ്ശാഖാ പ്രരോഹേയുഃ പലാശാനീതി 


ചുലഭാഗവിത്തി തന്റെ ശിഷ്യനായ ജാനകി ആയസ്ഥുണന്‍ 
ഈ മന്ഥിനെപ്പറ്റി ഉപദേശിച്ചുകൊണ്ടു പറഞ്ഞിരുന്നു. “ആരെ 
ങ്കിലും ഇതിനെ ശാഖകള്‍ മുറിച്ച ഉണക്കമരത്തിന്മേല്‍ ഒഴിക്കു 
കയാണെങ്കില്‍ അതില്‍നിന്നും ശാഖകളും ഇലകളും പൊട്ടി 
വളരും.” 


41. ഉപ- ഏതമു ഹൈവ ജാനകീരായ സ്ഥൂണഃ സത്യ 
കാമായ ജാവാലായാന്തേവാസിന ഉക്കത്വേ 
വാചാപിയ ഏനഓംശുഷ്കേ സ്ഥാണാ നിഷിഞ്ചേ 
ജായേ രഞ്ശാഖാഃ പ്രരോഹേയുഃ പലാശാനീതി. 


ജാനകി ആയസ്ഥൂണന്‍ തന്റെ ശിഷ്യനായ ജാവാലനോട്‌ 
ഈ മന്ഥിനേപ്പറ്റി ഉപദേശിച്ചുകൊണ്ട്‌ പറഞ്ഞിരുന്നു “ആരെ 
ങ്കിലും ഇതിനെ ശാഖകള്‍ മുറിച്ച ഉണക്കമരത്തിന്മേല്‍ ഒഴിക്കു 
കയാണെങ്കില്‍ അതില്‍ നിന്നും ശാഖകളും, ഇലകളും 
പൊടിച്ചു വളരും.” 


42. ഉപ- ഏതമു ഹൈവ സത്യകാമോ ജാവാലോ f 
ന്തേവാസിഭ്യ ഉക്ത്വോവാചാപി യ ഏനഓാം 
ശുഷ്കേ സ്ഥാണ നിഷിഞ്ചേജ്ജായേരഞ്ശാഖാഃ 
പ്ര രോഹേയുഃ പലാശാനീതി തമേതം നാപുത്രായ 
വാ നന്തേവാസിനേ വാ ബ്രൂയാത്‌ 


2 


ര 


സത്യകാമജാബാലന്‍ തന്റെ ശിഷ്യന്മാര്‍ക്ക്‌ ഈ മന്ഥിനെ 
പ്പറ്റി ഉപദേശം നല്‍കിക്കൊണ്ട്‌ പറഞ്ഞിരുന്നു. “ആരെങ്കിലും 
ഇതിനെ ശിഖരങ്ങള്‍ മുറിച്ച ഉണക്കമരത്തിന്മേല്‍ ഒഴിക്കുകയാ 
ണെങ്കില്‍ അതില്‍നിന്നും ശാഖകളും ഇലകളും കിളിര്‍ത്തുവ 
രും.” പുത്രന്മാരോ ശിഷ്യന്മാരോ ഇല്ലാത്തവര്‍ക്ക്‌ ഈ മന്ഥിനെ 
പ്പറ്റി ഉപദേശം നല്‍കാതിരിക്കട്ടെ. 


43. ഉപ- ചതുരാദുമ്ബരോ ഭവതൃനദുമ്ബരഃ ഉധ്മ 
ഓദുമ്‌ ബര്യഠ ഉപമന്ഥന്യ ദശ ഗ്രാമ്യാണി 
ധാന്യാനി ഭവന്തി ്രീഹിയവാസ്തിലമാഷാ 
അണുവിയങ്ഗവോ ഗോധൂവാശ്ച മസൂരാശ്ച 
ഖല്വാശ്ചഖശ്കലാശ്ച താന്‍ പിഷ്ഠാന്‍ ദധനി 
മധുനി ഘൃത ഉപസിഞ്ചത്യാജ്യസ്യ ജൂഹോതി. 


ഈ മന്ഥ കര്‍മ്മം നാല്‍ അത്തിത്തടികള്‍ ചേര്‍ത്തുണ്ടാ 
ക്കുന്നു. അത്തിത്തടികൊണ്ടുള്ള സ്രവം, അത്തിത്തടികൊ 
ണ്ടുള്ള ചമസ്സ്‌, അത്തിത്തടികൊണ്ടുള്ള ഇധ്മം, അത്തിത്തടി 
കൊണ്ടുള്ള രണ്ട്‌ തൈര്‍ക്കലം ഇവയാകുന്നു. ഇതില്‍ ധ്യാനം, 
യവം, എള്ള്‌, ഉഴുന്ന്‌, കടുക്‌, തിന, ഗോതമ്പ്‌, പയറ്‌, കതിരു, 
മുതിര ഈ പത്തു ഗ്രാമീണ ധാന്യങ്ങള്‍ ഉപയുക്തമാക്കുന്നു. 
ഇവ പൊടിച്ച്‌ തൈര്‍, മധു, ഘൃതം ഇവയില്‍ കുഴച്ച്‌ ഘൃത 
ത്തോടുകൂടി ഹവനം ചെയ്യുന്നു. 


നാലാം (ബ്രാഹ്മണം. 


44. ഉപഃ- ഏഷാം വൈ ഭൂതാനാം പൃഥിവീ രസഃ 
പൃഥിവ്യാ ആപോ  പാമോഷധയ ഓഷധീനാം 
പു ഷ്പാണി പുഷ്പാണാം ഫലാനി ഫലാനാം 
പുരുഷഃ പുരുഷസ്യ രേതഃ 


ഈ ഭൂതങ്ങളുടെ രസം ഭൂമിയാകുന്നു; ഭൂമിയുടെ രസം 
ജലമാകുന്നു, ജലത്തിന്റെ രസം ഓഷധികളാകുന്നു; ഈഷ 
ധികളുടെ രസം പുഷ്പമാകുന്നു; പുഷ്പങ്ങളുടെ രസം ഫല 
ങ്ങളാകുന്നു; ഫലങ്ങളുടെ രസം (അധാരം) പുരുഷനാകുന്നു, 
പുരുഷന്റെ രസം ശുക്മാകുന്നു. 


45. ഉപ- സ ഹ പ്രജാപതിരീക്ഷാംചക്രേ ഹന്താസ്‌മൈ 
പ്രതിഷ്ഠാ കല്പയാനീതി സ സ്ത്രിയഓാം 
സസ്യജേ താഓംസൃഷ്ടഠാധ ഉപാസ്ത തസ്മാത്‌ 
സ്ത്രിയമധ ഉപാ സീത സ ഏതം പ്രാഞ്ചം ഗ്രാവാ 
ണമാത്മന ഏവ സമുദപാരയത്തേനൈനാമഭ്യസ്യ 
ജത 


ഈ വീര്യത്തെ സ്ഥാപിക്കുന്നതിനുവേണ്ടി ഒരു യോഗ്യ 
മായ സ്ഥാനത്തെ ഞാന്‍ സൃഷ്ടിക്കും എന്ന്‌ സുപ്രസിദ്ധനായ 
പ്രജാപതി വിചാരിച്ചു. അതിനാല്‍ സ്ത്രിയുടെ സൃഷ്ടി നടത്തി. 
അവളെ സൃഷ്ടിച്ചിട്ട്‌ അദ്ദേഹം അവളുടെ അധോഭാഗത്ത്‌ ഉപാ 
സന നടത്തി. (മൈഥുനകര്‍മ്മത്തിനുള്ള സംവിധാനം)അതി 
നാല്‍ സ്ത്രീയുടെ അധോഭാഗത്തെ ഉപാസിക്കട്ടെ. പ്രജാപതി 
ഉത്കൃഷ്ടഗതിശീലമായ പ്രസ്തരഖണ്ഡസദൃശമായ ശിശ്നേന്ദ്രി 
യത്തെ (സൃഷ്ടിച്ചിട്ട്‌) സ്ത്രീയുടെ (യോനിയുടെ) നേരെ പ്രേരി 
പ്പിച്ചു. അതുകൊണ്ട്‌ ഈ സ്ത്രീയുമായി സമ്പര്‍ക്കം നടത്തി. 


46. ഉപ- തസ്യാ വേദിരൂപസ്ഥോ ലോമാനി we 
ശ്ചര്‍മാധിഷവണേ സമിദ്ധോ മധ്യതസ്തന 
മുഷ്കന സ യാവാന്‍ ഹ വൈ വാജപേയേന യജ 
മാന സ്യ ലോകോ ഭവതി താവാഗസ്യ ലോകോ 
ഭവതിയ ഏവം വിദ്വാനധോപഹാസം ചരത്യാ 
സഓം സ്ത്രീണാഓാം സുകൃതം വൃങ്ക്തേ !ഥയ 
ഇമേവിദ്വാനധോപഹാസം ചരത്യാസ്യ സ്ത്രിയഃ 
സുകൃതം വ്ൃജ്ജതേ. 


സ്ത്രീക്ക്‌ ഉപസ്ഥേന്ദ്രിയ വേദിയുണ്ട്‌, അവിടെയുള്ള രോമ 
ങ്ങള്‍ കുശപ്പുല്ലുകളാകുന്നു. യോനിയുടെ മധ്യഭാഗം കത്തി 
ജ്വലിക്കുന്ന അഗ്നിയാകുന്നു. യോനിയുടെ പാര്‍ശ്വഭാഗത്തില്‍ 
ഉള്ള രണ്ടു കഠോര മാംസഖണ്ഡങ്ങളെ മുഷ്കം എന്നു പറയു 
ന്നു. ആ രണ്ടു മുഷ്ക്കങ്ങളും അധിഷവണം' എന്ന പേരില്‍ 
പ്രസിദ്ധമായ ചര്‍മ്മമയ സോമഫലകങ്ങളാകുന്നു. വാജപോ 
യയജ്ഞം നടത്തുന്നതുകൊണ്ട്‌ യജമാനന്‍ എത്രമാത്രം പുണ്യ 
ലോകം ലഭിക്കുന്നുവോ അതുപോലെതന്നെ ഇതിനും പ്രാപ്ത 
മാകുന്നു. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട്‌ മൈഥുനാചരണം 
നടത്തുന്നുവോ, അവന്‍ ഈ സ്ത്രീകളുടെ പുണ്യത്തെ അവ 
രുദ്ധമാക്കുന്നു. യാതൊരുത്തന്‍ ഇതറിയുന്നില്ലയോ, അവന്‍ 
മൈഥുനം നടത്തുകയാണെങ്കില്‍ സ്ത്രീകള്‍തന്നെ അവന്റെ 
പുണ്യത്തെ അവരുദ്ധമാക്കുന്നു. 


47. ഉപ- എതദ്ധ സ്മ വൈ വിദ്വാനുഭാലക ആരുണി 
രാഹൈതദ്ധ സ്മ വൈ തദ്വിദ്വാന്നാകോ മരദ്ഗല്യ 
ആഹൈതദ്ധസ്മ വൈ തദ്ധിദ്വാന്‍ കുമാരഹാരിത 
ആഹ ബഹവോ മര്യാ ബ്രഹ്മണായനാ നിരിന്ദ്രിയാ 
വിസുകൃതോ f സ്മാല്ലോകാത്‌ ്രയന്തി യ 
ഇദമവിദ്വ ഓം സോ 7 ധോപഹാസം ചരന്തീതി 
ബഹുവാ ഇദഓംസുപ്തസ്യ വാ ജാഗ്രതോ വാ 
രേതഃ സ്കന്ദതി. 


നിശ്ചയമായും ഈ മൈഥുനകര്‍മ്മം വാജപേയയജ്ഞസ 
മാനം സമ്പന്നമാണെന്ന്‌ അറിവുള്ളവനായ അരുണനന്ദനനു 
ദുാലകന്‍ പറയുന്നു. ഇതിനെ ആ രൂപത്തില്‍ അറിയുന്ന വൃദ്ഗ 
ലപുത്രന്‍ നാകനും അതുതന്നെ പറയുന്നു. അതുപോലെ മേല്‍പ 
റഞ്ഞ രൂപത്തില്‍ അറിയുന്നവനായ കുമാരസിംഹമുനിയും 
പറയുന്നു. മരണധര്‍മ്മാക്കളായ നാമമാത്രബാഹ്മണരുണ്ട്‌. 
ഇവര്‍ നിരന്ദ്രിയരും സുകൃതഹീനരും മൈഥുനവിജ്ഞാന 
ത്തില്‍ അപരിചിതരുമായിരുന്നിട്ടും മൈഥുനകര്‍മ്മത്തില്‍ 
ആസക്തിപൂര്‍വ്വം പ്രവര്‍ത്തിക്കുന്നു, ഇവര്‍ പരലോക്രഭഷ്ടരാ 
യിത്തീരുന്നു. ഭാര്യ ജതുമതിയാകുന്നതിനു മുമ്പേതന്നെ ഈ 
പ്രാണോപാസകന്റെ വീര്യം അധികമായോ, അല്പമായോ ഉറ 
ക്കത്തിലോ അഥവാ ജാഗ്രത്തിലോ വീണുപോകുന്നു. (എങ്കില്‍ 
അവന്‍ താഴെപറയുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം) 


48. ഉപ- തദഭിമൃശേദനു വാ മന്ദ്രയേത യന്മേദ്യ രേതഃ 
പൃഥിവീമസ്കാത്സീദ്‌ യദോപധീരപ്യസരദ്യദപഃ 
ഇദമഹം തദ്രേത ആദദേ പുനര്‍മാമൈത്വിന്ദ്രിയം 
പുനഃസ്തേജഃ പുനര്‍ഭഗഃ, പുനരഗ്നിര്‍ധിഷ്യയാ 
യഥാസ്ഥാനം കല്പന്താമിത്യനാമികാങ്ഗുഷ്ഠാ 
ദ്വാമാദായാന്തരേണ സ്തനന വാ ശ്രൂവന വാ 


നിമൃജ്യാത്‌. 
P 


1 


ആ വീര്യത്തെ കരംകൊണ്ടു സ്പര്‍ശിച്ച്‌ അഭിമന്ത്രണം 
ചെയ്യണം-സ്പര്‍ശിക്കുന്ന സമയത്ത്‌ ഇപ്രകാരം പറയണം- 
“ഇന്ന്‌ എന്റെ വീര്യം സ്ഖലിതമായ ഭൂമിയില്‍ പതിച്ചിരിക്കുന്നു; 
അത്‌ പണ്ട്‌ ചിലപ്പോള്‍ അന്നത്തിലും പതിച്ചിരുന്നു; അത്‌ ജല 
ത്തിലും പതിച്ചിരുന്നു. ഈ വീര്യത്തെ ഞാന്‍ സ്വീകരിക്കുന്നു.” 
ഇപ്രകാരം പറഞ്ഞ്‌ അനാമികകൊണ്ടോ അംഗുഷ്ഠകൊണ്ടോ 
ആ വീര്യത്തെ സ്വീകരിച്ച്‌ സ്ഥാനങ്ങളിലോ അഥവാ പുരിക 
ങ്ങളുടെ മധ്യത്തിലോ ചേര്‍ക്കണം. ഇങ്ങനെ ചേര്‍ക്കുന്ന 
സമയം ഇപ്രകാരം പറയണം. “സ്കലിതമായ എന്റെ ഇന്ദ്രിയം 
വീണ്ടും എന്നിലേക്കു തിരിച്ചുവരണേ. എനിക്കു വീണ്ടും 
തേജസ്സും സഭാഗ്യപ്രാപ്തിയും ഉണ്ടാകണേ. അഗ്നിതന്നെ 
യാതൊന്നിന്റെ സ്ഥാനമായിരിക്കുന്നുവോ, ആ ദേവഗണം 
എന്റെ ശരീരത്തില്‍ ആ വീര്യത്തെ യഥാസ്ഥാനത്ത്‌ സ്ഥാപി 


ക്കണേ.” 


49. ഉപ- അഥ യദ്യുദക ആത്മാനം പശ്യേത്തദഭിമന്ദ്ര 
യേത മയി തേജ ഇന്ദ്രിയം യശോ ദ്രവിണഓംസുകൃ 
തമിതി ശ്രീര്‍ഹ വാ ഏഷാ സ്ത്രീണാം യന്മലോദ്വാ 
സാപ്തസ്മാന്മലോദ്വാസസം യശസ്വീനീമഭി 
ക്രവ്യോ പമന്ത്രയേത 


എപ്പോഴെങ്കിലും അബദ്ധത്തില്‍ വീര്യം ജലത്തില്‍ സ്ഖലി 
ച്ചുവീഴുന്ന സമയം, അവിടെ തന്റെ ഛായയെ നോക്കുമ്പോള്‍, 
ആ ജലത്തെ ഇപ്രകാരം അഭിമന്ത്രണം ചെയ്യണം- “ദേവഗണം 
എന്നില്‍ തേജസ്സിനേയും, ഇന്ദ്രിയത്തേയും യശ്കസ്സിനേയും, 
ധനത്തേയും, സത്കര്‍മ്മത്തേയും സ്ഥാപിക്കണെ.” (അതിനു 
ശേഷം അവരുടെ ഗര്‍ഭത്തില്‍ പുത്രന്‍ ജനിക്കണമോ, ആ 
പത്നിയെ ഇപ്രകാരം സ്തുതിക്കണം) “എന്റെ ഈ പത്നി 
ലോകത്തിലെ എല്ലാ സ്ത്രീകളിലുംവച്ച്‌ ലക്ഷ്മീസ്വരുപയാകു 
ന്നു, എന്തുകൊണ്ടെന്നാല്‍ ഇവളുടെ വസ്ത്രത്തില്‍ രജസ്വല 
ത്തിന്റെ ചിഹ്നം സ്പഷ്ടമായി കാണപ്പെടുന്നു.” അനന്തരം രജ 
സ്വയും യശസ്വനിയുമായ പത്നി(മൂന്നു രാത്രികള്‍ക്കുശേഷം 
സ്നാനം കഴിയുമ്പോള്‍)യുടെ അടുക്കല്‍ചെന്നു പറയണം- 
(ഇന്നു നമുക്കു രണ്ടുപേര്‍ക്കും പുത്രോല്‍പ്പത്തിക്കുള്ള കര്‍മ്മം 
അനുഷ്ഠിക്കാം.) 


50. ഉപ- സാ ചേദസ്മൈ ന ദദ്യാത്‌ കാമമേനാമപ 
കീര്‍ണിയാത്‌ സാ ചേദസ്്‌മൈ നൈവ ദദ്യാത്‌ കാ 
മമേനാം യഷ്ട്യാ വാ പാണിനാ വോപഹത്യാതി 
ക്രാമേദിന്ദ്രിയേണ തേ യശസാ യശ ആദദ ഇത്യ 
യശാ ഏവ ഭവതി. 


ഭാര്യ ഭര്‍ത്താവിനെ മൈഥുനം നടത്തുവാന്‍ അനുവദിക്കു 
ന്നില്ലെങ്കില്‍, പതി അവളെ അവള്‍ക്കിഷ്ടുമുള്ള വസ്ത്രങ്ങളും, 


ആഭരണങ്ങളും നല്‍കി അവളോടുള്ള പ്രേമം പ്രകടമാക്കണം. 


ഇതുകൊണ്ടും അവള്‍ അവന്‍ മൈഥുനത്തില്‍ അവസരം 
നല്‍കുന്നില്ലെങ്കില്‍ ആ പതി അവളെ ദണ്ഡിക്കുമെന്നു ഭയപ്പെ 
ടുത്തി അവളുമായി ബലാല്‍സമാഗമം നടത്തണം. അതും 
സംഭവ്യമല്ലെങ്കിൽ ഞാന്‍ നിന്നെ ശപിച്ച്‌ ദുര്‍ഭഗ(വ 
ന്ധ്യയാക്കും എന്നു പറഞ്ഞ്‌ അവളുടെ അടുക്കല്‍ചെന്ന്‌ 
“ഞാന്‍ എന്റെ യശസ്വരൂപമായ ഇന്ദ്രിയത്താല്‍ നിന്റെ യശ 
സ്സിനെ തട്ടിയെടുക്കുന്നു” ഈ മന്ത്രം ഉച്ചരിക്കട്ടെ. ഇപ്രകാരം 


ശാപം നല്‍കിക്കഴിഞ്ഞാല്‍ അവള്‍ അയശസ്വനി (വന്ധ്യയേോ 
ദൂര്‍ഭഗയോ) ആവുകതന്നെ ചെയ്യുന്നു. 


51. ഉപ- സാ ചേദസ്മൈ ദദ്യാദിന്ദ്രിയേണ തേ യശ 
സാ യശ ആദധാമീതി യശസ്വിനാവേപ ഭവതിഃ 


ആ പത്നി ആ പതിക്ക്‌ മൈഥുനത്തിനുള്ള അവസരം 
നല്‍കുകയാണെങ്കില്‍ അവളെ ആശീര്‍വദിച്ചുകൊണ്ട്‌ ഇപ്ര 
കാരം പറയണം “ഞാന്‍ എന്റെ യശോരുപമായ ഇന്ദ്രിയം വഴി 
യായി നിന്നില്‍ യശസ്സിനെതന്നെ സ്ഥാപിക്കുന്നു”, അപ്പോള്‍ 
ആ ദമ്പതികള്‍ യശസ്വികളായിത്തീരുന്നു. 


52. ഉപ- സ യാമിച്ഛേത്‌ കാമയേത മേതി ത സ്യാമര്‍ഥ 
നിഷ്ഠായ മുഖേന മുഖഓം സംധായോ f 
പസ്ഥമസ്യാ അഭിമൃശ്യ ജപേദങ്ഗദജ്ഗാത്‌ 
സംഭവസി ഹൃദയാദധിജായസേ, സ ത്വമങ്ഗ 
കഷായോ [f സി ദിഗ്ധവിദ്ധാമിവ മാദയേമാമമും 
മയീതി. 


ആ പുരുഷന്‍ തന്റെ പത്നിയെ സംബന്ധിച്ച്‌ അവള്‍ തന്നെ 
അത്യധികമായി ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്നെങ്കില്‍ അവ 
ളുടെ യോനിയില്‍ തന്റെ ജനനേന്ദ്രിയം കടത്തിയിട്ട്‌ തന്റെ മുഖ 
ത്തോട്‌ അവളുടെ മുഖത്തെ ചേര്‍ത്ത്‌ അവളുടെ ഉപസ്ഥഭാ 
ഗത്തെ സ്പര്‍ശിച്ചുകൊണ്ട്‌ ഇപ്രകാരം മന്ത്രം ജപിക്കണം- “ഹേ 
വീര്യമേ! നീ എന്റെ പ്രത്യേകമായ അവയവത്തില്‍കൂടി പ്രത്യ 
ക്ഷമാകൂ. വിശേഷിച്ചും ഹൃദയത്തില്‍നിന്നും നാഡികള്‍ വഴി 
യായി നിന്റെ പ്രാദുര്‍ഭാവം ഉണ്ടാകുന്നു. നീ എന്റെ അവയവ 
ത്തിന്റെ രസമാകുന്നു. വിഷംപുരട്ടിയ അമ്പുകൊണ്ടുള്ള മുറി 
വേറ്റ ഹരിണി മൂര്‍ഛിതയായിത്തീരുന്നതുപോലെ നീ എന്റെ 
ഈ പത്നിയെ എനിക്കുവേണ്ടി ഉന്മത്തയാക്കൂ. ഇവളെ എനി 
ക്കധീനയാക്കൂ.” 


53. ഉപ- അഥ യാമിച്ഛേന്ന ഗര്‍ഭ ദധിതേതി ത സ്യാമര്‍ഥ 
നിഷ്ഠായ മുഖേന മുഖഓം സംധായാമി പ്രാണ്യാ 
പാന്യാദിന്ദ്രിയേണ തേ രേതസാ രേത ആദദ ഇത്യ 
രേതാ ഏവ ഭവതി. 


തന്റെ ഭാര്യയുടെ വിഷയത്തില്‍ അവള്‍ ഗര്‍ഭം ധരിക്കാതി 
രിക്കട്ടെ എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കില്‍ അവളുടെ യോനിയില്‍ 
തന്റെ ജനനേന്ദ്രിയത്തെ കടത്തിയിട്ട്‌ അവളുടെ മുഖത്തോട്‌ 
തന്റെ മുഖവും ചേര്‍ത്തു അഭിപ്രാണനകര്‍മ്മം നടത്തിയിട്ട്‌ 
അപാനന്ക്രിയ നടത്തണം. അനന്തരം ഇപ്രകാരം പറയണം: 
“ഇന്ദ്രിയരുപമായ വീര്യംവഴിയായി ഞാന്‍ നിന്റെ രേതസ്സിനെ 
സ്വീകരിക്കുന്നു.” അങ്ങിനെ ചെയ്താല്‍ അവള്‍ രേതോ ഹീന 
യായി ഭവിക്കുന്നു-ഗര്‍ഭിണിയാകുന്നില്ല. 


54. ഉപ- അഥ യാമിച്ഛേദ്‌ ദധീതേതി തസ്യാമര്‍ഥ 
നിഷ്ഠായ മുഖേന മുഖഓം സംധായാപാന്യാഭിപ്രാ 
ണ്യാദിന്ദ്രിയേണ തേ രേതസാ രേത അദധാമീതി 
ഗര്‍ഭിണ്യേവ ഭവതി. 


പുരുഷന്‍ തന്റെ പത്നി ഗര്‍ഭവതിയാകണം എന്നാഗ്രഹി 
ക്കുമ്പോള്‍ അവന്‍ അവളുടെ യോനിയില്‍ തന്റെ ജനനേന്ദ്രിയം 
കടത്തിയിട്ട്‌ അവളുടെ മുഖത്തോടു മുഖം ചേര്‍ത്ത്‌ ആദ്യം 


_ 


ര 


അപാനന്രകിയ നടത്തിയതിനുശേഷം അഭിപ്രാണനകര്‍മ്മം 
ചെയ്തിട്ടു പറയണം “ഞാന്‍ ഇന്ദ്രിയരൂപമാകുന്ന വീര്യംവഴി 
യായി നിന്റെ രേതസ്സിനെ ആധാരം ചെയ്യുന്നു.” ഇപ്രകാരം 
ചെയ്യുന്നതുകൊണ്ട്‌ അവള്‍ ഗര്‍ഭവതിയാകുന്നു. പുരുഷന്‍ 
തന്റെ ശിശ്നേന്ദ്രിയം വഴി സ്ത്രീയുടെ യോനിയില്‍ യാതൊരു 
വായുവിനെ പ്രവിഷ്ടമാക്കുന്നോ അതിനെ അഭിപ്രാണന കര്‍മ്മം 
എന്നു പറയുന്നു. അവന്‍ സ്വന്തം ശിശ്നേന്ദ്രിയത്തെ പുറത്ത്‌ 
കൊണ്ടുവന്ന്‌ ആ വായുവിനെ പുറത്തേക്കു കളയുന്നതിനെ 
അപാനനകര്‍മ്മം എന്നു പറയുന്നു. 


55. ഉപ- അഥ യസ്യ ജായായൈ ജാരഃ സ്യാത്തം ചേദ്‌ 
ദ്വിഷ്യാദാമമാത്രേ  ഗ്നിമുപസമാധായ പ്രതിലോമ 
ഓം ശരബഹിസ്തീര്‍ത്വാ തസ്മിന്നേതാഃ ശരഭൃഷ്ടീഃ 
്രതീലോമാഃ സര്‍വിഷാക്താ ജൂഹുയാന്മമ 
സമിദ്ധേ f ഹാഷീഃ പ്രാണാപാന ത ആദദേ f 
സാവിതി സമിദ്ധേ f ഹാഷീഃ പുത്രപശൂ 
ഓംസ്ത ആദദേ  സാവിതി മമ സമിദ്ധേ !f ഹരഷീ 
രിഷ്ടാ സുകൃതേ ! ത ആദദേ ! സാവിതി 
സമിദ്ധേ f ഹാഷീരാശാപരാകാശഈ ത ആദദേ f 
സാവിതി സ വാ ഏഷ നിരിന്ദ്രിയോ വിസുകൃതോ 
f സ്മല്ലോകാത്‌ പ്രൈതി യമേവ വിദ്‌ ബ്രാഹ്മണഃ 
ശപതി തസ്മാദേവംവിച്ഛോത്രിയസ്യ ദാരേണ 
നോപഹാസമിച്ഛേദുത ഹ്യോവംവിത്‌ പരോ ഭവതി. 


ഏതൊരു ഗൃഹസ്ഥവിദ്വാന്റെ പത്നിക്ക്‌ ഏതെങ്കിലും ജാര 
പുരുഷനുമാ സംബന്ധമുണ്ടോ, ആ പതി ആ ജാരനെ ദ്വേഷഭാ 
വത്തോടുകൂടി ദണ്ഡിക്കുവാനാഗ്രഹിക്കുന്നു എങ്കില്‍ അവന്‍ 
പച്ചയായ മണ്‍പാത്രത്തില്‍ (പഞ്ചഭൂസംസ്കാരപൂര്‍വ്വകം) 
അഗ്നിയെ സ്ഥാപിച്ച്‌ വിപരീതക്രമത്തോടുകൂടി അതായത്‌ ദക്ഷി 
ണാഗ്രഭാവത്തോടോ പശ്ചിമാഗ്രഭാവത്തോടോകുടി വേഴാമ്പുല്ലു 
വിരിച്ച്‌ അവയുടെ ബാണാകാരമായ മുനകള്‍ നെയ്യില്‍ മുക്കി 
അവയുടെ അഗ്രഭാഗത്തെ വിപരീത ദിക്കുകളിലേയ്ക്കുവച്ച്‌ ആ 
അഗ്നിയില്‍ നാലാഹൂതികള്‍ നടത്തണം-ആ ആഹൂതികളുടെ 
മന്ത്രം ഇപ്രകാരമാകുന്നു- “മമസമിദ്ധേf ഹ ഷിഃ പ്രാണാപാ 
നൌത ആദദേ” “ഹേ! യവ്വനാദികളാല്‍ പ്രകാശിതയായ എന്റെ 
പത്നീരൂപമായ കത്തുന്ന അഗ്നയില്‍ നീ വീര്യത്തെ ആഹൂതി 
ചെയ്തിരിക്കുന്നു; അതിനാല്‍ ഞാന്‍ നീയാകുന്ന അപരാധ 
യുടെ പ്രാണനേയും, അപാനനേയും വലിച്ചെടുക്കുന്നു.” നാലു 
മന്ത്രങ്ങളുടേയും അര്‍ത്ഥം ഒന്നുതന്നെ. ആദ്യത്തേതില്‍ ശത്രു 
വിന്റെ പ്രാണനേയും അപാനനേയും രണ്ടാമത്തേതില്‍ പുത്ര 
ന്മാരെയും മൃഗങ്ങളേയും മൂന്നാമത്തേതില്‍ യജ്ഞത്തേയും 
പുണ്യത്തേയും നാലാമത്തേതില്‍ പ്രാര്‍ത്ഥനയേയും പ്രതി 
ജ്ഞാപൂര്‍ത്തിയുടെ പ്രതീക്ഷയേയും അപഹരിക്കുന്ന കാര്യം 
പറയപ്പെട്ടിരിക്കുന്നു. (ഈ മന്ത്രം പറഞ്ഞിട്ട്‌ “ഫട്‌” എന്നു 
ശബ്ദിച്ച്‌ ആദ്യാഹുതി നല്‍കട്ടെ (ആഹുതിയുടെ അവസാനം) 
“അസ മമ ശത്രുഃ” ഇപ്രകാരം പറഞ്ഞ്‌ ശത്രുവിന്റെ പേരുച്ച 
രിക്കണം. പഴയതുപോലെ “മമസവിദേധ്‌ ഹാഷിഃ പുത്രാര്‍ശൂ 
സ്ത ആദദേ” ഈ മന്ത്രം ഉരുവിട്ട്‌ രണ്ടാമത്തെ ആഹുതി നല്‍കു 
കയും അവസാനം “അസ എന്നുച്ചരിച്ച്‌ ശ്രതുവിന്റെ നാമം 
പറയണം. ഇതുപോലെ തന്നെ “മമസമിദ്ധേ ₹ ഹഷിരിഷ്ടു 
സുകൃതേത ആദദേ” ഈ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട്‌ നാലാമത്തെ 


ആഹുതി നടത്തുകയും അവസാനത്തില്‍ “അസ്‌ ലി 
രിച്ച്‌ ശത്രുവിന്റെ നാമം പറയുകയും അതുപോലെ “മമസമിദ്ധേ 
2 ഹാഷീരാശാപരാകാശ ത അദദേ” ഈ മന്ത്രം ഉച്ചരിച്ചു 
കൊണ്ട്‌ നാലാമാഹുതി നല്‍കുകയും മുന്‍പോലെ “അസ്‌ 
എന്നുച്ചരിച്ച ശേഷം ശത്രുവിന്റെ നാമം പറയണം. ഇപ്രകാരം 
മന്ഥകര്‍മ്മത്തെ അറിയുന്നവനായ പ്രാണദര്‍ശിയായ വിദ്വാന്‍ 
ബ്രഹ്മണന്‍ ആരെ ശപിക്കുന്നുവോ അവന്‍ ഇന്ദ്രിയരഹിതനും 
പുണ്യഹീനനുമായി ഈ ലോകത്തോടു യാത്രപറയുന്നു. അതി 
നാല്‍ പരസ്ത്രീഗമനത്തിന്റെ ഭയങ്കരമായ ഈ പരിണാമത്തെ 
അറിയുന്ന പുരുഷന്‍ യാതൊരു ശ്രോത്രീയന്റെ പത്നിയുമായി 
സമാഗമിക്കുന്ന സംഗതി തന്നെ എന്ത്‌? പരിഹാസത്തെ ഇച്ഛി 
ക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാല്‍ മേല്‍പ്പറഞ്ഞ ആഭിചാര 
കര്‍മ്മത്തെ അറിയുന്ന ശ്രോത്രീയന്‍ അവന്റെ ശത്രുവായിത്തീ 
രുന്നു. 


56. ഉപ- അഥ യസ്യ ജായാമാര്‍തവം വിന്ദേത്‌ തൃഹം 
കഓംസേ ന പിബേദഹര്‍തവാസാ നൈനാം 
വൃഷലോ ന വൃഷല്യുപഹന്യാത്‌ ത്രീരാത്രാന്ത 
ആപ്ലൂത്യ വ്രീഹീനവധാതയേത്‌ 


യാതൊരുത്തന്റെ പത്നിയെ ജതുവാകുന്നുവോ അവള്‍ 
മൂന്നു ദിവസം വരെ ഓട്ടുപാത്രങ്ങളില്‍ ഭക്ഷിക്കാതിരിക്കുകയും 
നാലാം ദിവസം സ്നാനം നടത്തിയശേഷം കീറാത്തതും ശുദ്ധ 
വുമായ വസ്ത്രം ധരിക്കുകയും ചെയ്യണം. അവളെ ഏതെ 
ങ്കിലും ശൂദ്രജാതിയില്‍പ്പെട്ട സ്ത്രീയോ പുരുഷനോ സ്പര്‍ശി 
ക്കാതിരിക്കണം. രജസ്വലയായ ആ നാരി മൂന്നു ദിവസം 
കഴിഞ്ഞ്‌ സ്നാനം കഴിഞ്ഞുവരു മ്പോള്‍ അവളെ ധാന്യം പൊടി 
ക്കുന്ന ജോലിയില്‍ ഏര്‍പ്പെടുത്തണം. 


57. ഉപ- സ യ ഇച്ഛേത്‌ പുത്രോ മേ ശുക്നോ ജായേത 
വേദമനുര്ബുവീത സര്‍വമായുരിയാദിതി 
ക്ധീരാദനം പാപയിത്വാ സര്‍പിപ്മന്തമശ്നീയാതാ 
മീശ്വര ജനയിതവൈ. 


എന്റെ പുത്രന്‍ ശൂക്നവര്‍ണ്ണത്തോടുകൂടിയവനാകട്ടെയെന്ന്‌ 
യാതൊരുത്തന്‍ ആഗ്രഹിക്കുന്നുവോ അവന്‍ ഒരു വേദം അദ്ധ്യ 
യനം ചെയ്യുകയും നൂറു വര്‍ഷം വരെ ജീവിച്ചിരുന്നാലും ആ 
കാലത്ത്‌ ആ രണ്ട്‌ ഭാര്യാഭര്‍ത്താക്കന്മാരും പാലും അരിയും 
കൂടി പാകപ്പെടുത്തിയ പായസമുണ്ടാക്കുകയും അതില്‍ 
നെയ്ചേര്‍ത്ത്‌ ഭക്ഷിക്കുകയും ചെയ്യണം. ഇതിനാല്‍ അവര്‍ 
ഉപര്യുക്തമായ യോഗ്യതയോടുകൂടിയ പുത്രനെ ഉല്‍പ്പാദിപ്പി 
ക്കുന്നതില്‍ സമര്‍ത്ഥരാകുന്നു. 


58. ഉപ- അഥ യ ഇച്ഛേത്‌ പുത്രോ മേ കപിലഃ 
പിങ്ഗലോ ജായേത ദ്യ വേദാവനു്രൂവീത 
സര്‍വ മായുരിയാദിതി ദധ്യോദതം പാചയിത്വാ 
സര്‍പിഷ്മാന്തമശ്നീയാതാവീശ്വര ജനയിതവൈ. 


യാതൊരുത്തര്‍ തന്റെ പുത്രന്‍ കപിലവര്‍ണ്ണത്തോടോ 
പിങ്ഗലവര്‍ണ്ണത്തോടോ കൂടിയവനാകണം എന്ന്‌ ആഗ്രഹിക്കു 
ന്നെങ്കില്‍ അവര്‍ രണ്ടു വേദങ്ങള്‍ അദ്ധ്യയനം ചെയ്യുകയും 
പൂര്‍ണ്ണമായി നൂറു സംവത്സരം വരെ ജീവിച്ചിരുന്നാലും അവര്‍ 
തൈരില്‍ ചോറു പാകംചെയ്ത്‌ അതില്‍ നെയ്യ്‌ ചേര്‍ത്ത്‌ ഭക്ഷി 


ക്കണം. അതോടുകൂടി അപ്രകാരമുള്ള പുത്രനെ ജനിപ്പിക്കുന്ന 
തില്‍ അവര്‍ സമര്‍ത്ഥരായിത്തീരുന്നു. 


59. ഉപ- അഥ യ ഇച്ഛേത്‌ പുത്രോ മേ ശ്യാമോ ലോ 
ഹിതാക്ഷേോ ജായേത ത്രീന്‍ വേദനനു(്ബു 
വീതസര്‍വമായുരിയാദിത്യുദദനം പാചയിത്വാ 
സര്‍പിഷ്മന്തശ്നീയാതാമീശ്വര ജനയിതവൈ. 


തന്റെ പുത്രന്‍ ശ്യാമവര്‍ണ്ണനും, അരുണനയനനും ആക 
ണമെന്ന്‌ യാതൊരുന്നതന്‍ ആഗ്രഹിക്കുന്നുവോ, അവന്‍ മൂന്നു 
വേദങ്ങള്‍ അദ്ധ്യയനം ചെയ്യുകയും, പൂര്‍ണ്ണമായ നൂറു സംവ 
ത്സരക്കാലം ജീവിക്കുകയാണെങ്കിലും അവനും അവന്റെ 
ഭാര്യയും ജലത്തില്‍ മാത്രം അരി പാകം ചെയ്ത്‌ ചോറാക്കി 
അതില്‍ നെയ്യ്‌ ചേര്‍ത്ത്‌ ഭക്ഷിക്കണം. അതുകൊണ്ട്‌ ഉക്തയോ 
ഗൃതകളോടുകൂടി പുത്രന്മാരെ ഉല്പാദിപ്പിക്കുന്നതില്‍ അവര്‍ 
സമര്‍ത്ഥരായിത്തീരും. 


60. ഉപ- അഥ ച ഇഛേദ്‌ ദുഹിതാ മേ പാണ്ഡിതാ ജാ 
യേത സര്‍വമായുരിയാദിതി തിലാദനം പാപയിത്വാ 
സര്‍പിഷ്മന്തമശ്നീയാനാമീശ്വര ജനയിത വൈ. 


തന്റെ പുത്രി വിദുഷിയും, പൂര്‍ണ്ണമായി നൂറു സംവത്സരം 
വരെ ജീവിക്കുന്നവളുമാകണം എന്ന്‌ യാതൊരുത്തന്‍ ആഗ്ര 
ഹിക്കുന്നുവോ, അവനും അവന്റെ ഭാര്യയും എള്ളും, അരിയും 
കൂട്ടി ഖിച്ചരി പാകം ചെയ്ത്‌ അതില്‍ നെയ്യും ചേര്‍ത്തു ഭക്ഷി 
ക്കണം. അതോടുകൂടി അവര്‍ ഉക്തയോഗ്യതകളോടുകൂടിയ 
കന്യകയ്ക്ക്‌ ജന്മം നല്‍കുവാന്‍ സമര്‍ത്ഥരായിത്തീരുന്നു. 


61. ഉപ- അഥ യ ഇച്ഛേത്‌ പുത്രോ മേ പണ്ഡിതോ 
വിഹീതഃ സമിതിംഗമഃ ശുശ്രൂഷിതം വാചം ഭാഷിതാ 
ജായേത സര്‍വാന്‍ വേദാനനുബ്രുവീത സര്‍വമാ 
യുരിയാദിതി മഓം സാദനം പാചയിത്വാ സര്‍പി 
ഷ്മന്തമശ്നീയാതാമീശ്വര ജനയിതവാ 
ഓഈക്ഷേണ വാര്‍ഷഭേണ വാ. 


തന്റെ പുത്രന്‍ പ്രഖ്യാതപണ്ഡിതനും, വിദ്വല്‍സദസ്സുകളില്‍ 
നിര്‍ഭയം പ്രവേശിക്കുന്ന വനും, ശ്രവണമധുരമായ ശബ്ദത്തോ 
ടുകൂയിവനുമായിരിക്കണം എന്ന്‌ യാതൊരുത്തന്‍ ആഗ്രഹിക്കു 
ന്നുവോ അവന്‍ എല്ലാ വേദങ്ങളും അദ്ധ്യയനം ചെയ്തുകൊണ്ട്‌ 
പൂര്‍ണ്ണമായി നൂറു സംവത്സരം വരെ ജീവിച്ചിരിക്കുകയും 
ചെയ്ത്‌ ആ പുരുഷനും അവന്റെ പത്നിയും ഓഷധികളുടെ 
കൊഴുപ്പും അരിയും കൂടി പാകം ചെയ്ത്‌ അതില്‍ നെയ്യും 
ചേര്‍ത്ത്‌ ഭക്ഷിക്കണം. അതുകൊണ്ട്‌ മേല്‍പറഞ്ഞ യോഗ്യത 
കളോടുകൂടിയ പുത്രന്മാര്‍ക്ക്‌ ജന്മം നല്‍കുന്നതില്‍ അവര്‍ 
സമര്‍ത്ഥരായിത്തീരുന്നു. 


62. ഉപ- അഥാഭിപ്രാതരേവ സ്ഥാലീപാകാവൃതാജ്യം 
ചേഷ്ടിത്വാ സ്ഥാലീപാകസ്യോപധാതം ജൂഹോത്യ 
ഗ്നയേ സ്വാഹാനുമതയേ സ്വാഹാ ദേവായ 
സവിത്രേ സത്യപ്രസവായ സ്വാഹേതി ഹൂത്വോ 
ദ്ധൃത്യ പ്രാശ്‌നാതി പ്രാശ്യേതരസ്യാഃ പ്രയച്ഛതി 
്രക്ഷാല്യ പാണീ ഉദപാര്രം പുരയിത്വാ 
തേനൈനാം (തിരഭ്യുക്ഷത്യുത്തിഷ്ഠാതോ 


വിശ്വാസോ f ന്യാമിച്ഛ (പപൂര്‍വ്യ സം ജായാ 
പത്യാ സഹേതി. 


അതിനുശേഷം നാലാംദിവസം പ്രഭാത്തില്‍തന്നെ (സ 
ന്ധ്യാദി കര്‍മ്മാനുഷ്ഠാനങ്ങള്‍ നടത്തിയിട്ട്‌) പത്നി ഇടിച്ചുപൊ 
ടിച്ച അരികൊണ്ട്‌ സ്ഥാലീപാകവിധിയാല്‍ നെയ്കൊണ്ട്‌ 
സംസ്കരിച്ച ചാരുപാകം ചെയ്തു സംസ്കരിച്ച്‌ സ്ഥാലീപാ 
കാണത്തില്‍നിന്നും അല്പാല്പമായി എടുത്ത്‌ പ്രധാന ആഹൂ 
തികള്‍ നല്‍കണം. അവയുടെ മന്ത്രങ്ങള്‍ ഇപ്രകാരമാണ്‌- 
“അഗ്നിയേസ്വാഹാ, അനുമതയേസ്വാഹാ ദേവായ സവിത്രേ 
സത്യപ്രസവായ സ്വാഹാ” ഇപ്രകാരം ആഹൂതി നല്‍കിയിട്ട്‌ 
“സ്വിഷ്ടകൃത്‌” ഹോമം നടത്തി സ്ഥാലിയില്‍ ബാക്കിയുള്ള ചാരു 
വിനെ ഒരു പാത്രത്തിലാക്കി അതില്‍ നെയ്യും ചേര്‍ത്ത്‌ ആദ്യം 
പതി അതു ഭക്ഷിക്കുന്നു. അനന്തരം അതിലെ ഉഛിഷ്ടത്തെ 
തന്റെ പത്നിക്കു നല്‍കുന്നു. തദനന്തരം കാലും കൈയ്യും 
കഴുകി ശുദ്ധമാക്കി ജലപാത്രം നിറച്ച്‌ ആ ജലത്താല്‍ തന്റെ 
പത്നിയെ മൂന്നു പ്രാവശ്യം അഭിഷേകം ചെയ്യണം. അഭിഷേ 
കമന്ത്രം ഇപ്രകാരമാകുന്നു- “ഉത്തിഷ്ഠാതോവിപാവസോ f 
ന്യാമിച്ഛരപവുര്‍വ്യാസംജായാം പത്യാസഹ.” 


63. ഉപ- അഥൈനാമഭിപദ്യതേ / മോഹമസ്മി സാ 
ത്വ ഓം സാ ത്വമസ്യമോ ! ഹം സാമാഹമസ്മി 
ജക്‌ ത്വം ദ്യാരഹം പൃഥിവീ ത്വം താവേഹി 
സഓംഭോ വഹൈ സഹ രേതോ ദധാവഹൈ 
പുഓംസേ പുത്രാ യ വിത്തത ഇതിഃ 


തദനന്തരം പതി തന്റെ ഇഷ്ടാനുസരണം പത്നിയെ 
പായസം മുതലായ ഭോജനങ്ങള്‍ കഴിപ്പിച്ച്‌ ശയനകാലത്തില്‍ 
“അമോ 1 ഹമസ്പി” ഇത്യാദി മന്ത്രങ്ങള്‍ ഉരുവിട്ടുകൊണ്ട്‌ 
അവളെ ആലിംഗനം ചെയ്യണം (ആ മന്ത്രത്തിന്റെ ആശയം- 
“ദേവീ ഞാന്‍ പ്രാണനാകുന്നു നീ വാക്കാകുന്നു, നീ വാക്കാ 
കുന്നു, ഞാന്‍ പ്രാണനാകുന്നു; ഞാന്‍ സാമമാകുന്നു, നീ ഭൂത 
മാകുന്നു, ഞാന്‍ ആകാശമാകുന്നു, നീ പൃഥ്വിയാകുന്നു; അതി 
നാല്‍ വരൂ, ദമ്പതികളായ നമുക്കു പരസ്പരം ആലിംഗനം 
ചെയ്യാം, ഒരു സമയത്ത്‌ രേതസിനെ ധാരണം ചെയ്യാം, തന്മൂലം 
നമുക്ക്‌ പുരുഷത്വത്താല്‍ വിശിഷ്ടനായ പുത്രലാഭം ഉണ്ടാകട്ടെ.) 


64. ഉപ- അഥാസ്യാ ഉരു പിഹാപയതി വിജിഹീഥാം 
ദ്യാവാപൃഥിവീ ഇതി തസ്യാമര്‍ഥ നിഷ്ഠായ 
മുഖേന മുഖഓംസംധായ ത്രിരേനാമനുലോമാമനു 
മാര്‍ഷ്ടിവിഷ്ണര്യോനിം കല്പയതുത്വഷ്ടാ രൂപാണി 
പിഓംശതു, ആസിഞ്ചതു പ്രജാപതിധാതാ ഗര്‍ഭ 
ദധാതു തേ, ഗര്‍ഭ ധേഹി സിനീവാലി ഗര്‍ഭ 
ധേഹിപൃഥുഷ്ടുകേ, ഗര്‍ഭ തേ അശ്വിന ദേവാവാ 
ധത്താം പുഷ്കര(്രജ്ര. 


അതിനുശേഷം പത്നിയുടെ തുടകളെ പരസ്പരം അകറ്റ 
ട്ടെ. (ആ സമയം ഈ മന്ത്രം ഉരുവിടണം) “വിജിഹീഥാംദ്യാ 
വാപൃഥിവീ ഇതി” (ഹേ ഈരുസ്വരൂപമായ ആകാശമേ! ഭൂമിയേ 
നിങ്ങള്‍ രണ്ടും അകന്നുതരുവിന്‍) ഇതിനു ശേഷം പത്നിയുടെ 
യോനിയില്‍ തന്റെ ജനനേന്ദ്രിയം കടത്തിയിട്ട്‌ അവളുടെ മുഖ 
ത്തോട്‌ മുഖം ചേര്‍ത്ത്‌ അനുലോമ ക്രമത്തില്‍ അവളുടെ 


ല്‍ 


N 


ശരീരം മുഴുവന്‍ മൂന്നുവട്ടം തലോടട്ടെ. തലോടുന്ന സമയം 
“വിഷ്ണര്‍യോനി കല്പയതു” ഇത്യാദി മന്ത്രങ്ങള്‍ ഉരുവിടട്ടെ 
-അതിന്റെ ആശയം “പ്രിയേ! സര്‍വ വ്യാപിയായ ഭഗവാന്‍ 
വിഷ്ണു നിന്റെ ജനനേന്ദ്രിയത്തെ പുത്രോല്പത്തിയ്ക്ക്‌ 
സമര്‍ത്ഥമാക്കട്ടെ. ഭഗവാന്‍ സൂര്യന്‍ നിന്റെ അംഗവിഭാഗങ്ങളെ 
പൂഷ്ടുവും ദര്‍ശനീയവുമാക്കട്ടെ. വിരാട്‌ പുരുഷനായ പ്രജാപതി 
എന്നോടുകൂടി അബിന്നരൂപത്തില്‍ സ്ഥിതി ചെയ്ത്‌ നിന്നില്‍ 
വീര്യത്തെ ആധാനം ചെയ്യട്ടെ. ഭഗവാന്‍ ധാതാവ്‌ എന്നോടു 
കൂടി അഭിന്നഭാവത്തില്‍ സ്ഥിതനായി നിന്റെ ഗര്‍ഭത്തെ ധാര 
ണവും പോഷണവും ചെയ്യട്ടെ. ദേവീ, യാതൊരുത്തി പരി 
പൂര്‍ണമായി സ്തുതിക്കപ്പെടുന്നുവോ, ആ സിനീവാലി(അമാ 
വാസ്യ)നീയാകുന്നു. നീ ഈ ഗര്‍ഭം ധാരണം ചെയ്യു, ധാരണം 
ചെയ്യു. ദേവന്മാരായ അശ്വിനികുമാരന്മാര്‍ (സൂര്യനും ചന്ദ്രനും) 
തങ്ങളുടെ കിരണരൂപമാകുന്ന കമലമാലധരിച്ച്‌ എന്നോടുകൂടി 
അഭിന്നരൂപത്തില്‍ സ്ഥിതരായി നിന്നില്‍ ഗര്‍ഭത്തെ ആധാനം 
ചെയ്യട്ടെ.” 


65. ഉപ-ഹിരണ്മയീ അരണീ യഭ്യാം നിര്‍മന്ഥതാ 
മശ്വിനന തം തേ ഗര്‍ഭ ഹവാമഹേ ദശമേ 
വാസിസൂതയേ, യഥാഗ്നിഗര്‍ഭാ പൃഥിവീ യഥാ 
ദൃയരിന്ദ്രേണ ഗര്‍ഭിണീ, വായുര്‍ദിശാം തഥാ ഗര്‍ഭ 
ഏവം ഗര്‍ഭ ദധാമി തേ 7 സാവിതി. 


പ്രാചീനകാലത്ത്‌ ജ്യോതിര്‍മയിയായ അരുണി ഉണ്ടായിരു 
ന്നു, അതുകൊണ്ട്‌ അശ്വിനികുമാരന്മാര്‍ മഥനം നടത്തി. ആ 
മഥനത്തില്‍നിന്നും അമൃതരൂപമായ ഗര്‍ഭം പ്രകടമായി. അതേ 
അമൃതരൂപമായ ഗര്‍ഭത്തെ നാം നിന്റെ കുക്ഷിയില്‍ സ്ഥാപി 
ക്കുന്നു. അതിനാല്‍ നീ അതിനെ പത്താംമാസത്തില്‍ പ്രസവി 
ക്കട്ടെ, എപ്രകാരം ഭൂമിയുടെ ഗര്‍ഭം അഗ്നിയാകുന്നുവോ, എപ്ര 
കാരം സ്വര്‍ഗ്ഗീയഭൂമി ഇന്ദ്രനാല്‍ ഗര്‍ഭവതിയാകുന്നുവോ, എപ്ര 
കാരം ദിക്കുകളുടെ ഗര്‍ഭം വായുവാകുന്നുവോ, അതേപ്രകാരം 
ഞാന്‍ നിന്നില്‍ പുത്രരൂപമായ ഗര്‍ഭത്തെ സ്ഥാപിക്കുന്നു. 


66. ഉപ- സോഷ്യന്തീമദ്ഭിരഭ്യുക്ഷതി, യഥാ വായു 
പുഷ്കരണിഓം സമിങ്ഗയതി സർവതഃ, ഏവാ തേ 
ഗര്‍ഭ ഏജതു സഹാവൈതു ജരായുണാ, ഇന്ദ്രസ്യായം 
പ്രജഃ കൃതഃ സാര്‍ഗലഃ സപരിശ്രയഃ, തമിന്ദ്ര നിര്‍ജഹി 
ഗര്‍ഭേണ സാവരഓം സഹേതി. 


പ്രസവകാലത്തില്‍ പ്രസവിക്കുന്ന സ്ത്രീയുടെമേൽ “യഥാ 


രാ 


വായു...” ഇത്യാദി മന്ത്രം ഉരുവിട്ട്‌ ജലം തളിക്കട്ടെ. -മ 
ന്ത്രാര്‍ത്ഥം-വായു കുളത്തിലെ ജലത്തെ എല്ലാ ഭാഗത്തുനിന്നും 
ചഞ്ചലമാക്കുന്നതുപോലെ നിന്റെ ഗര്‍ഭം അതിന്റെ സ്ഥാനത്തു 
നിന്നു ചലിക്കുകയും ജരായുവിനോടുകൂടി വെളിയില്‍ വരി 
കയും ചെയ്യട്ടെ. പ്രസ്തുതി വായുവിനുവേണ്ടി ഈ യോനീ 
രൂപമായ മാര്‍ഗ്ഗം നിമിത്തമാകുന്നു. അത്‌ ഗര്‍ഭവേഷ്ഠനത്തോ 
ടുകൂടിയിരിക്കുന്നു. ഇന്ദ്ര! (്രസവവായു!) ആ മാര്‍ഗ്ഗത്തില്‍ 
എത്തി ഗര്‍ഭത്തോടും മാംസപേശിയോടുകൂടി പുറത്തേയ്ക്കു 
വന്നാലും. 


67. ഉപ- ജാതേ  ഗ്നിമുപസമാധായാങ്ക ആധായക 
ഓംസേ പൃഷദാജ്യഓം സംനീയ പൃഷദാജ്യ 


K 


സ്യോപ ഘാതം ജൂഹോത്യസ്മിന്‍ സഹ്രസത 
പുഷ്യാസമേധ മാനഃ സ്വേ ഗൃഹേ, അസ്യോപ 
സന്ദ്യാം മാ ഛൈത്സീത്‌ പ്രജയാ ച പശുഭിശ്ച 
സ്വാഹാ മയിപ്രാണാ ഓം സ്ത്വയി മനസാ 
ജൂഹോമി സ്വാഹായത്‌ കര്‍മ്മണാ ത്യരീരിചം യദ്‌ 
വാ ന്യൂനമിഹാകരം, അഗ്നിഷൂസ്ത്വിഷ്ടകൃദ്‌ 
വിദ്വാന്‍ സ്വിഷ്ടു ഓം സുഹുതം കരോതു നഃ 
സ്വാഹേതി. 


പുത്രന്‍ ജനിച്ചുകഴിയുമ്പോള്‍ പിതാവ്‌ അവനെ മടി 
യില്‍വെച്ച്‌ അഗ്നിയെ പ്രതിഷ്ഠിച്ച്‌ ഓട്ടുപാത്രത്തില്‍ തൈരു 
ചേര്‍ത്ത നെയ്യൊഴിച്ച്‌ അതിന്റെ അല്പാല്പമായ അംശം 
എടുത്ത്‌ “അസ്മിന്‍ സഹസ്രം” ഇത്യാദി മന്ത്രങ്ങളോടുകൂടി 
അഗ്നിയില്‍ ആഹുതി നല്‍കട്ടെ. ആ മന്ത്രാര്‍ത്ഥം-'എന്റെ ഈ 
ഭവനത്തില്‍ പുത്രരൂപത്തോടുകൂടി വൃദ്ധിയെ പ്രാപിച്ച്‌ ഞാന്‍ 
സഹസ്രം മനുഷ്യരുടെ ഏകമാത്രമായ പോഷണകര്‍ത്താവാ 
യിത്തീരട്ടെ. എന്റെ ഈ പുത്രന്റെ സന്തതികള്‍ക്ക്‌ പ്രജകളോ 
ടും, മൃഗങ്ങളോടും കൂടി സമ്പത്തിന്റെ കുറവ്‌ ഒരിക്കലും ഉണ്ടാ 
കാതിരിക്കട്ടെ-സ്വാഹാ. ഞാനാകുന്ന പിതാവില്‍ യാതൊരു 
പ്രാണന്‍ ഉണ്ടോ, ആ പ്രാണനെ നീയാകുന്ന പുത്രനില്‍ പുര്‍ണ്ണ 
മനസ്സോടുകൂടി ഞാന്‍ ഹോമിക്കുന്നു-സ്വാഹാ. ഞാന്‍ ചെയ്തി 
രിക്കുന്ന പ്രധാന കര്‍മ്മങ്ങളോടുകൂടി യാതൊന്ന്‌ അധികമായി 
ചെയ്തിരിക്കുന്നു വോ, ആവശ്യമായ കര്‍മ്മങ്ങളില്‍ യാതൊന്ന്‌ 
കുറവ്‌ വരുത്തിയിരുന്നുവോ, ഞങ്ങളുടെ ആ കര്‍മ്മത്തെ 
ജ്ഞാനിയായ അഗ്നിദേവന്‍ പരിഹരിക്കട്ടെ- സ്വാഹാ.” 


68. ഉപ- അഥാസ്യ ദക്ഷിണം കര്‍ണമഭിനിധായ വാഗ്‌ 
വാഗിതി ത്രിരഥ ദധി മധു ഘൃതഓംസംനീയാന 
ന്തര്‍ഹിതേന ജാതരൂപേണ പ്രാശയതി, ഭൂസ്തേ 
ദധാമി ഭുവസ്തേ ദധാമി സ്വസ്തേ ദധാമി ഭൂര്‍ഭൂവഃ 
സ്വഃ സര്‍വ ത്വയി ദധാമീതി. 


ഹോമാനന്തരം പിതാവ്‌ ശിശുവിന്റെ വലത്തുചെവി തന്റെ 
മുഖത്തോടുചേര്‍ത്ത്‌ “വാക്‌, വാക്‌, വാക്‌” ഇപ്രകാരം മൂന്നു 
പ്രാവശ്യം പറയട്ടെ. അതിനുശേഷം തൈര്‍, തേന്‍, നെയ്യ്‌ ഇവ 
ഒന്നാക്കി വിശുദ്ധമായ സ്വര്‍ണ്ണക്കയിലില്‍ കോരിയെടുത്ത്‌ 
ബാലകനെ രുചിപ്പിക്കട്ടെ (ആ സമയം ഈ നാലു മന്ത്രങ്ങളും 
ഉരുവിടട്ടെ) “ഭൂസ്തേദധാമി, ഭൂവസ്തേദധാമി, സ്വസ്ഥേദധാമി, 
ഭൂര്‍ഭൂവഃ സ്വഃ സര്‍വത്വയീ ദധാമി.” 


69. ഉപ- അഥാസ്യ നാമ കരോതി വേദോ f സീതി 
തദസ്യ തദ ഗുഹ്യമേവ നാമ ഭവതി. 


അതിനുശേഷം ബാലനു നാമകരണം ചെയ്യട്ടെ. “നീ വേദ 
മാകുന്നു.” വേദം തന്നെ ഈ ബാലകന്റെ ഗുപ്തനാമമായിത്തീ 
രട്ടെ. 


70. ഉപ- അഥൈനം മാത്രേ പ്രദായ സ്തനം പ്രയഛതി 
യസ്തേ സ്തനഃ ശശയോ യോ മയോമൂര്യോ 
രത്നധാ വസുവിദ്യഃ സുദ്രതഃ യേന വിശ്വാ പൂ 
ഷ്യസിവാര്യാണി സരസ്വതി തമിഹ ധാതവേ കരി 
തി. 


P 


N 


അതിനുശേഷം ഈ ബാലകനെ മാതാവിന്റെ മടിയില്‍ കട 
ത്തിയിട്ട്‌ “യസ്തേസ്തനട” ഇത്യാദി മന്ത്രങ്ങള്‍ ജപിച്ചുകൊണ്ട്‌ 
മുലയൂട്ടട്ടെ. മന്ത്രത്തിന്റെ ആശയം-ഹേ സരസ്വതി! നിന്റെ 
ക്ഷീരത്തിന്റെ ഭണ്ഡാരമായ ഈ സ്തനം അക്ഷയവും, പോഷ 
ണാധാരവുമാകുന്നു; അത്‌ രത്നങ്ങളുടെ ഖനിയും, സമ്പൂര്‍ണ്ണ 
മായ ധനരാശിയുടെ ജ്ഞാതാവും, ഉദാരമായ ദാനിയും ആകു 
ന്നു. അതുപോലെ യാതൊന്നുവഴിയായി നീ സമസ്തവരണീയ 
പദാര്‍ത്ഥങ്ങളേയും പോഷിപ്പിക്കുന്നുവോ, ഈ സല്‍പുത്രന്റെ 
ജീവസന്ധാരണാര്‍ത്ഥം ആ സ്തനത്തെ ദേവി എന്റെ ഭാര്യയുടെ 
ശരീരത്തില്‍ പ്രതിഷ്ഠിച്ച്‌ ആ ശിശുവിന്റെ വായില്‍ കൊടുക്കു 
വാനനുവദിക്കണേ. 


71. ഉപ- അഥാസ്യ മാതരമഭിമന്ത്യതേ, ഇലാസി 
മൈത്രാവരുണീ വീരേ വീരമജീജനത്‌, സാ ത്വം 
വീരവതീ ഭവ യാസ്മാന്‍ വീരവതോ  കരദിതി, 
തം വാ ഏതമാഹുരതിപിതാ വാതാഭൂരതിപിതാ 
മഹോ വാതാഭൂഃ പരമാം ബത കാഷ്ഠാം പ്രാപ 
ഛിയാ യശസാ ബ്രഹ്മവര്‍ചസേന യ ഏവാവിദോ 
ബ്രാഹ്മണസ്യ പുത്രോ ജായത ഇതി. 


അതിനുശേഷം ബാലന്റെ മാതാവിനെ ഇപ്രകാരം “ഇലാസി' 
ഇത്യാദി മന്ത്രങ്ങളാല്‍ അഭിമന്ത്രിതയാക്കട്ടെ. ഈ മന്ത്രത്തിന്റെ 
ആശയം-ഹേ ദേവീ! നീ തന്നെ സ്തുത്യര്‍ഹയും, മൈത്രാവരു 
ണിയും (അരുന്ധതി) ആകുന്നു. വീരേ നീ വീരപുത്രനു ജന്മം 
നല്‍കി നമ്മെ വീരപുത്രന്റെ പിതാവാക്കിയിരിക്കുന്നു; അതി 
നാല്‍ നീ വരവതിയായിരിക്കുന്നു. ഈ ബാലനെ നോക്കി മറ്റു 
ളളവര്‍ “നീ വാസ്തവത്തില്‍ പിതാവിനേക്കാള്‍ മുന്നോട്ടു 
പോകണം” എന്നു പറയണം. നീ നിസ്സുന്ദേഹമായി സ്വന്തം പിതാ 
മഹനേക്കാളും ശ്രേഷ്ഠനാകണം. നീ ലക്ഷ്മിയും, കീര്‍ത്തിയും 
അതുപോലെ ബ്രഹ്മതേജസ്സും വഴിയായി ഉന്നതിയുടെ പരമ 
സീമയിലെത്തണം ഇപ്രകാരം വിശിഷ്ട ജ്ഞാനസമ്പന്നനായ 
പുത്രന്‍ യാതൊരു ബ്രഹ്മണന്‍ ജനിക്കുന്നുവോ, ആ പിതാവും 
ഇതുപോലെതന്നെ സ്തുത്യര്‍ഹനാകുന്നു. 


അഞ്ചാം ബ്രാഹ്മണം 


72. ഉപ- അഥ വഓംശം, പൌതിമാഷീ പുത്രഃ കാത്യാ 
യനീപുത്രാത്‌ കാത്യായനീപുത്രോ ഗൌതമീപുത്രാദ്‌ 
ഗൌതമീപുത്രോ ഭാരദ്വാജീപുത്രാദ്‌ ഭാരദ്വാജീപുത്രഃ 
പാരാശരീപുത്രാത്‌ പരാശരീപുത്ര ഓപസ്വസ്തീപു 
്രാദനപസ്വസ്തീപുശ്രഃ പാരാശരീപു(താത്‌ 
പാരാശ രീപുത്രഃ കാത്യായനീപുത്രാത്‌ കാത്യായ 
നീപുര്രഃ കാശകീപുത്രാത്‌ കാശികീപുത്ര ആല 
മ്ബീപുത്രാച്ച വൈയ്രഘപദീപുത്രാച്ച വൈയാ 
്ലപദീപുത്രഃ കണ്ഡീപൂത്രാച്ച കാപീപുത്രാച്ച 
കാപീപൂത്രഃ 


വംശം വര്‍ണ്ണിക്കപ്പെടുന്നു. പരതിമാഷീപുത്രന്‍ കാത്യാ 
യനീ പുത്രനില്‍നിന്നും, കാത്യായനീപുത്രന്‍ ഗൌാതമീ പുത്ര 
നില്‍നിന്നും, ഗാതമീപുത്രന്‍ ഭാരദ്വാജീപുത്രനില്‍ നിന്നും, ദ്വാര 


ദ്വാജീപുത്രന്‍ പരാശരീ പുത്രനില്‍നിന്നും, പരാശരീപുത്രന്‍ ഈപ 


സ്വസ്തീപുത്രനില്‍നിന്നും, ഓപസ്വസ്തീപുത്രന്‍ പരാശരീപു 
ത്രനില്‍നിന്നും, പാരാശരീപുത്രന്‍ കാത്യായനീപുത്രനില്‍നി 
ന്നും, കാത്യായനീപുര്രന്‍ കൌാശികപുത്രനില്‍നിന്നും, ശി 
കപുത്രന്‍ ആലംബീപുത്രനില്‍ നിന്നും, വൈയാ(്ഘപദീപുത്രന്‍ 
കണ്വീപുത്രനില്‍നിന്നും, കണ്ഡീപൂു്രന്‍ കാപീപുത്രനില്‍നി 
ന്നും, കാപീപുത്രന്‍. 


73. ഉപ- ആത്രേയീപുത്രാദാത്രേയീപുത്രോ ഗൌാതമീപു 
ത്രാദ്‌ ഗാതമീപുത്രോ ഭാരദ്വാജീപുത്രാദ്‌ ഭാരദ്വാജീ 
പുത്രഃ പാരാശരീപുശ്രാദ്‌ പാരാശരീപുത്രോ 
വാത്സീ പുത്രാദ്‌ വാത്സീപുത്രഃ പാരാശരീപുത്രാദ്‌ 
പാരാശരീ പുത്രോ വാര്‍കാരുണീപുത്രാത്‌ വാര്‍കാ 
രൂണീപുത്രോ വാര്‍കാരുണീപുത്രാത്വാര്‍കാരുണീ 
പുരതഃ ആര്‍തഭാ ഗീപുര്രാദാര്‍തഭാഗീ പു(തഃ 
ശാംഗീപുത്രാച്ഛങ്ഗീപു (തഃ സാംസ്കൃതീപു 
ത്രാത്‌ സാംസ്കൃതീപുത്രം ആലമ്‌ ബായനീപുത്രാ 
ദാലമ്ബായനീപുത്ര ആലമ്ബീപു(താദാലമ്ബീ 
പുത്രോ ജായന്തീപുത്രാജ്ജായന്തീപുത്രോ മാണ്ഡൂ 
കായനീപുത്രാന്മണ്ഡൂകായനീപുത്രോ മാണ്ഡൂകീ 
പുത്രാന്മാണ്ഡുകിപുശ്രഃശാണ്ഡിലീപുത്രാഛാണ്ഡി 
ലീപുത്രോ രാഥീതരീപുത്രാദ്‌ രാഥീതരീപുത്രോ 
ഭാലുകീപൂ്രാദ്‌ ഭാലുകീപുത്രഃ ്രരഞ്ചകീപു 
ത്രാഭ്യാം ക്രഞ്ചകീപുത്ര വൈദഭൃതീപുത്രാദ്‌ 
വൈദഭൃതീപുത്രഃ കാര്‍ശകേയീപുത്രാത്‌ കാര്‍ശകേ 
യീപു്തഃ പ്രാചീനോയഗീപുത്രാത്‌ പ്രാചീനയോ 
ഗിപുര്രഃ സാഞ്ജീവീപുത്രാത്‌ സാഞ്ജീവീപുത്രഃ 
പ്രാശ്നീപുത്രാദാസുരീവാസിനഃ പ്രാശ്‌നീപുത്ര 
ആസുരായണായദാസുരായണ ആസുരേരാസുരിഃ 


ആത്രേയീപുത്രനില്‍നിന്നും, ആത്രേയീപുത്രൻ ഗൌതമീപു 
ത്രനില്‍നിന്നും ഗാതമീപുത്രന്‍ ഭാരദ്വാജീപുത്രനില്‍നിന്നും ഭാര 
ദ്വാജീപുര്രന്‍ പാരാശരീപു(്രനില്‍നിന്നും പാരാശരീപുത്രന്‍ 
വാത്സീപു(്തനില്‍നിന്നും, വാത്സീപുത്രന്‍ പാരാശരീപുത്ത 
നില്‍നിന്നും, പാരാശരീപുത്രന്‍ വാര്‍കാരുണീപുത്രനില്‍നിന്നും, 
വാര്‍കാരുണപുത്രന്‍ വാര്‍കാരുണീപുത്രനില്‍നിന്നും, വാര്‍കാ 
രൂണീപുര്രന്‍ ആര്‍താഭാഗീപുത്രനില്‍നിന്നും, ആര്‍താഭാഗീ 
പുത്രന്‍ ശാങ്ഗീപുത്രനില്‍നിന്നും, ശാങ്ഗീപുത്രന്‍ സാംകൃ 
തീപുത്രനില്‍നിന്നും, സാംകൃതീപുത്രന്‍ ആലംബായനീ പുത്ര 
നില്‍നിന്നും, ആലംബായനീഫപുത്രന്‍ ജായന്തീപുത്രനില്‍നി 
ന്നും, ജായന്തീപുത്രന്‍ മാണ്ഡൂകായനീ പുത്രനില്‍നിന്നും, 
മാണ്ഡൂകായനീ പുത്രന്‍ മാണ്ഡുകിപുത്രനില്‍നിന്നും, മാണധൂ 
കിപുത്രന്‍ ശാണ്ഡിലീപുത്രനില്‍നിന്നും, ശാണ്ഡിലീപുത്രന്‍ 
രാഥീതരീപുത്രനില്‍നിന്നും, രാഥീതരീപുത്രന്‍ ഭാലുകീപുത്ര 
നില്‍നിന്നും, ഭാലുകീപുത്രന്‍ രണ്ടു ക്രഞ്ചികീപുത്രന്മാരില്‍നി 
ന്നും, രണ്ടു ്രാഞ്ചകീപുത്രന്മാര്‍ വേദഭൃതീപുത്രനില്‍നിന്നും, 
വേദഭൃതീപുത്രന്‍ കാര്‍ശകേയീപുത്രനില്‍നിന്നും, കാര്‍ശകേയീ 
പുത്രന്‍ പ്രാചന യോഗീപുത്രനില്‍നിന്നും പ്രാചീനയോഗീപു 
ത്രന്‍ സാഞ്ചീവി പുത്രനില്‍നിന്നും, സാഞ്ചീവിപുത്രന്‍ ആസു 
രീവാസിപ്രാശ്‌നീപുത്രനില്‍നിന്നും, പ്രാശ്‌നീപുത്രന്‍ ആസുരാ 
യണനില്‍നിന്നും, ആസുരായണന്‍ ആസുരിയില്‍നിന്നും, 


ആസുരി. 
P 


I 


74. ഉപ- യാജ്ഞവല്ക്യാദ്‌ യാജ്ഞവല്ക്യ ഉദ്ദാലകാദു 
ദാലകോ 1 രുണാദരുണ ഉപവേശേരൂപവേശിഃ 
കുശ്രേഃ കുഗശ്രിര്‍വാജ്രവസോ വാജശ്രവാ ജിഹ്വാ 
വതോ ബാധ്യോഗാജ്ജിഹ്വാവാന്‍ വാധ്യോഗോ f 
സിതാദ്‌ വാര്‍ഷഗണാദസിതോ വാര്‍ഷഗണോ ഹരി 
താത്‌ കശ്യപാദ്ധരിതഃ കശ്യപഃ ശില്പാത്‌ കശ്യപ 
ശ്ചില്പഃ കശ്യപഃ കശ്പാന്ന്രധൂവേഃ കശ്യപോ 
നൈധ്രുവിര്‍വാചോ വാഗമ്ഭിണ്യാ അമ്ഭിണ്യാദി 
ത്യാദാദിത്യാനിമാനി ശുക്ടാനി യജൂ ഓംഷി വാജ 
സനേയന യാജ്ഞവല്ക്യേനാഖ്യായന്തേ. 


യാജ്ഞവല്ക്യനില്‍നിന്നും, യാജ്ഞവല്‍ക്യന്‍ ഉദ്ദാലക 
നില്‍നിന്നും, ഉദ്ദാലകന്‍ അരുണനില്‍നിന്നും അരുണന്‍ ഉപ 
വേശിയില്‍നിന്നും ഉപവേശി കുശ്രിയില്‍ നിന്നും കുശ്രി വാജ 
ശ്രവസ്സില്‍നിന്നും, വാജശ്രവസ്സ്‌ ജിഹ്വാവാനില്‍നിന്നും, ജിഹ്വാ 
വാന്‍ ബാധ്യോഗനില്‍നിന്നും, ബാധ്യോഗ്യന്‍ അസിതവാര്‍ഷ 
ഗണനില്‍നിന്നും, അസിതവാര്‍ഷഗണന്‍ ഹരിതകശ്യപനില്‍നി 
ന്നും, ഹരിതകശ്യപന്‍ ശില്‍പ്പകശ്യപനില്‍നിന്നും, ശില്‍പ്പകശ്യ 
പന്‍ കശ്യപനൈധ്യവില്‍നിന്നും, കശ്യപനൈധ്യവ്‌ വാകില്‍നി 
ന്നും, വാകും അമ്ഭിണിയില്‍നിന്നും, അമ്ഭിണി ആദിത്യനില്‍നി 
ന്നും ഉണ്ടായി ആദിത്യനില്‍നിന്നും പ്രാപ്തമായ ഈ ശുക് 
യജ്ജുഃ ശ്രുതികള്‍ വാജസനേയ യാജ്ഞവല്‍ക്യന്‍ വഴിയായി 
വളരെ പ്രസിദ്ധമായിത്തീര്‍ന്നു. 


75. ഉപ- സമാനമാ സാംജീവീപു്രാത്‌ ജി 
പുത്രോ മാണ്ഡുകായനേര്‍മാണ്ഡുകായനിര്‍മാണ്ഡ 
വ്യാന്മാണ്ഡവ്യഃ കത്സാത്‌ ക൬ഈത്ധോ മാഹിത്ഥേര്‍ 
മാഹിത്ഥിര്‍വാമകക്ഷായണാദ്‌ വാമകക്ഷായണഃ 
ശാണ്ഡില്യാച്ഛാണ്ഡില്യോവാത്സ്താദ്‌ വാത്സ്യഃ 
കുശ്രേഃ കുശ്രിര്യജ്ഞവചസോ രാജസ്ത്മബായ 
നാദ്‌ യജ്ഞവാചാ രാജസ്തമ്ബായനസ്തുരാത്‌ 
കാവഷേയാത്‌ തുരഃ കാവയേഷഃ പ്രജാപതേ 
പ്രജാപതിര്‍ബ്രഹ്മണോ ബ്രഹ്മ സ്വയമ്ഭു ബ്രഹ്മണേ 
നമഃ 


സഞ്ജീവീപു്രപര്യന്തം ഒരു വംശംതന്നെയാകുന്നു. 
സഞ്ജീവിപുത്രന്‍ മണ്ഡുകായനില്‍നിന്നും, മാണ്ഡൂകായനി 
മാണ്ഡവ്യനില്‍നിന്നും, മാണ്ഡവ്യന്‍ കൌഈത്സയില്‍നിന്നും, 
കത്സ മാഹിത്ഥിയില്‍നിന്നും, മോഹിത്ഥി വാമകക്ഷായണ 
യില്‍നിന്നും, വാമകക്ഷായണ ശാണ്ഡില്യയില്‍ നിന്നും 
ശാണ്ഡില്യ വാത്സൃയില്‍നിന്നും, വാത്സ്യ കുശ്രിയില്‍നിന്നും, 
കുശ്രി യജ്ഞവചാരാജസ്തമ്ബായനയില്‍നിന്നും, യജ്ഞവ 
ചാരാജസ്തമ്ബായന തുരകാവഷേയയില്‍നിന്നും, തുരകാവ 
ഷേയ പ്രജാപതിയില്‍നിന്നും പ്രജാപതി പ്രഹ്മാവില്‍നിന്നും 
ഉണ്ടായി ബ്രഹ്മം സ്വയം ഭൂവാകുന്നു. സ്വയം ഭൂവാകുന്ന 
ബ്രഹ്മത്തെ നമസ്കരിക്കുന്നു. 


ശുഭം 


സ 


അക്ല്യദപണ്ട്ഷ്ത്ത്‌ 


൭ 


ശാന്തിപാഠം 


ഓം സഹനാവവതു സഹ ന ഭുനക്തു സഹ 
വീര്യം കരവാ വഹൈ തേജന്ധിനാവധീതമസ്തു മാ 
വിദ്വിഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷിക്കണേ. 


അത്‌ ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്കണേ. 
ഞങ്ങള്‍ രണ്ടുപേരും ഒരുമിച്ച്‌ കഴിവുകള്‍ നേടണേ. ഞങ്ങളുടെ 
അധ്യയനം തേജസ്വിയായിത്തീരണേ. ഞങ്ങള്‍ പരസ്പരം 
വിദ്വേഷം വഹിക്കാതിരിക്കണേ. 


പ്രഥമഖണ്ഡം 


ഹരിഃ ഓം അഥ ഹ സാംകൃതിര്‍ഭഗവാനാദിത്യ 
ലോകം ജഗാമ | തമാദിത്യം നത്യാ ചാക്ഷുഷ്മതീ 
വിദ്യയാ തമസ്തുവത്‌ ഓം നമോ ഭഗവാതേ ശ്രീസൂ 
ര്യായാക്ഷിതേജസേ നമഃ ഓം ഖേചരായ നമഃ ഓം 
രജസേ നമഃ ഓം സത്വായ നമഃ ഓം അസതോമാ സത്‌ 
ഗമയ തമസോ മാ ജ്യോതിര്‍ഗമയ മൃത്യോര്‍മാ അമൃതം 
ഗമയ | ഉഷ്ണോ ഭഗവാന്‍ ശുചിരൂപഃ പ്രതിരൂപ വിശ്വ 
രൂപം ഘൃണിനം ജാതവേദസം ഹിരണ്മയം ജ്യോതി 
രൂപം തപന്തം സഹ്സര്സരശ്മിഃ ശതഥാ വര്‍ത്തമാനഃ 
പുരുഷഃ പ്രജാനാമുദയത്യേഷ സൂര്യഃ | ഓം നമോ 
ഭഗവതേ ശ്രീസൂര്യായാദിത്യായാക്ഷിതേജ സ്വോ 
ഹോ fവാഹിനേ വാഹിനി സ്വാഹേതി ഏവം ചാക്ഷു 
ക്ഷ്മതീവിവിദ്യയാ സ്തുതഃ | സൂര്യനാരായണഃ 
സുപ്രീതോ 1 ്രവീച്ചാക്ഷുഷ്മതീ വിദ്യശ്രീയാം 
ബ്രാഹ്മണോ യോ നിത്യമധീതേ നതസ്യാക്ഷിരോഹോ 
ഭവതി ന തസ്യ കുലേ  ന്ധോ ഭവതി അഷ്ട ബ്രാഹ്മ 
ണാന്‍ ഗ്രാഹയിത്വാ f ഥ വിദ്യാസീദ്ധിര്‍ഭവതി യ ഏവം 
വേദ സ മഹാന്‍ ഭവതി. 


ഭഗവാന്‍ സാംകൃതി ആദിത്യലോകത്തു പോയി അവിടെ 
അദ്ദേഹം ഭഗവാന്‍ സൂര്യനെ നമസ്കരിച്ചു ചാക്ഷുഷ്മതി വിദ്യ 
യാന്‍ സ്തുതി ചെയ്തു ഓം ചക്ഷുരിന്ദ്രിയം പ്രകാശിപ്പിക്കുന്ന 
ഭഗവാന്‍ സൂര്യന്‌ നമസ്കാരം ആകാശചാരിയായ ഭഗവാന്‍ 


സൂര്യന്‌ നമസ്കാരം. മഹാസേനനായ ശ്രീ സൂര്യന്‌ നമസ്കാ 
രം. തമോ ഗുണരൂപനായ സൂര്യന്‌ നമസ്കാരം. രജോഗുണരൂ 
പനായ സൂര്യന്‌ നമസ്കാരം. സത്വഗുണരൂപനായ സൂര്യന്‌ നമ 
സ്കാരം. ഭഗവാനെ എന്നെ അസത്തില്‍ നിന്ന്‌ സത്തിലേക്ക്‌ 
നയിച്ചാലും. അന്ധകാരത്തില്‍ നിന്ന്‌ പ്രകാശത്തിലേക്ക്‌ നയി 
ച്ചാലും. മൃത്യുവില്‍ നിന്ന്‌ അമൃതത്തിലേക്ക്‌ നയിച്ചാലും. ആ 
സൂര്യനായാരണന്‍ പരിശുദ്ധനും പ്രതിരൂപനുമാണ്‌. സമ്പൂര്‍ണ്ണ 
രൂപധാരിയും രശ്മി മാലികാമണ്ഡിതനും ജാതിവേദസ്സും 
സ്വര്‍ണ്ണസമാന പ്രകാശമുള്ളവനും ജ്യോതിസ്വരൂപനും താപ 
യുക്തനുമായ സൂര്യനാരായണനെ ഞങ്ങള്‍ സ്മരിക്കുന്നു. 
സഹ്രസരശ്മിയും പലവിധത്തില്‍ വര്‍ത്തിക്കുന്നവനുമായ 
സൂര്യന്‍ എല്ലാ ജീവികളുടെയും മുന്നില്‍ ഉദയം ചെയ്യുന്നു. 
ഞങ്ങളുടെ കണ്ണുകള്‍ക്ക്‌ പ്രകാശരുപനും അദിതി പുത്രനുമായ 
സൂര്യന്‌ നമസ്കാരം. വിശ്വം ധരിക്കുന്ന സൂര്യന്‌ ഞങ്ങള്‍ ഞങ്ങ 
ളുടെ സര്‍വസ്വവും സമര്‍പ്പിക്കുന്നു. ഈ ചാക്ഷുഷ്മതീ വിദ്യ 
യാല്‍ സ്തുതിക്കപ്പെട്ടപ്പോള്‍ സൂര്യനാരായണന്‍ ഏറ്റവും സന്തു 
ഷ്ടനായി പറഞ്ഞു. “ഈ ചാക്ഷുഷ്മതീ വിദ്യ നിത്യവും പാരാ 
യണം ചെയ്യുന്ന ബ്രാഹ്മണന്‍ നേത്രരോഗം ഉണ്ടാകുന്നില്ല. 
അവന്റെ വംശത്തില്‍ ആരും അന്ധനാകില്ല. എട്ടു ബ്രാഹ്മണരെ 
ഈ വിദ്യ പഠിപ്പിച്ചാല്‍ ഈ വിദ്യക്ക്‌ സിദ്ധിയുണ്ടാകും ഇത്‌ 
അറിയുന്ന വ്യക്തി മഹാനായിത്തീരും.” 


ദ്വിതീയ ഖണ്ഡം 


അഥ ഹ സാംകൃതിരാദിത്യം പ്രപച്ഛ ഭഗവന്‍ ബ്രഹ്മ 
വിദ്യാം മേ ബ്രുഹീതി തമാദിത്യോ ഹോവാച:- 


അനന്തരം സാംകൃതി സൂര്യനോട്‌ പറഞ്ഞു. “ഭഗവാനെ 
എനിക്ക്‌ ബ്രഹ്മവിദ്യ ഉപദേശിച്ചുതരണേ.” അതുകേട്ട്‌ ആദിത്യന്‍ 
പറഞ്ഞു: 
1. സാംകൃതേ ശൃണു വക്ഷ്യമി | 
തത്വ ജ്ഞാനം സുദുര്‍ലഭം | 
യേന വിജ്ഞാതമാത്രേണ | 


ജീവന്മുക്തോ ഭവിഷ്യസി || 


2. സര്‍വമേകമജം ശാന്തം അനന്തം ശ്രുവമവ്യയം | 
പശ്യന്‍ ഭൂതാര്‍ത്ഥ ചിദ്രൂപം | 
ശാന്ത അസ്വ യഥാ സുഖം || 
3. അവേദനം വിദുര്‍ യോഗം | 
ചിത്തക്ഷയമ കൃത്രിമം | 
യോഗസ്ഥഃ കുരു കര്‍മ്മാണി | 
നീരസോ വാ ഥ മാ കുരു || 
4. വിരാഗമുപയാത്യന്തര്‍- 
വാസനാസ്വനുവാസരം | 
ക്രിയാസൂദാരരൂപാസു | 


ക്രമതേ മോദതന്വഹം || 


a1 


. ഗ്രാമ്യാസു ജഡചേഷ്ടാസു | 
സതതം വിചികിത്സതേ | 
നോദാഹരതി മര്‍മ്മാണി | 
പുണ്യകര്‍മ്മാണി സേവതേ || 

സാംകൃതി, ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഏറ്റവും ദുര്‍ലഭമായ തത്വ 
ജ്ഞാനം ഉപദേശിക്കാം. അത്‌ അറിഞ്ഞാലുടന്‍തന്നെ ജീവന്മു 
ക്തനാകും. നിങ്ങള്‍ എല്ലാപ്രാണികള്‍ക്കും ഏകനും അജനും 
ശാന്തനും അവ്യയനും അനന്തനും ധ്രുവനും ചിദ്രൂപനുമായ 
ബ്രഹ്മത്തെ കണ്ട്‌ യഥാസുഖം വസിക്കുക. ആത്മാവിന്റെയും 
പരമാത്മാവിന്റെയുമല്ലാതെ മറ്റൊന്നിന്റെയും പ്രതീതി ഉണ്ടാക 
രുത്‌. ഈ അവസ്ഥയിലാണ്‌ യോഗമെന്ന്‌ പറയുന്നത്‌. അതി 
നാല്‍ യോഗസ്ഥനായി കര്‍മ്മം ചെയ്യുക. യോഗനിരതന്റെ 
അന്തഃകരണം ദൈവികവാസനകളില്‍ നിന്നകലുന്നു. സാധ 
കന്‍ ഉദാരകര്‍മ്മങ്ങളിലേര്‍പ്പെട്ട്‌ പ്രസന്നത അനുഭവിക്കുന്നു. 
അജ്ഞാനികളുടെ ജഡപ്രവൃത്തികളില്‍ അവന്‌ യോജിപ്പില്ല. 
അവന്‍ എപ്പോഴും ശ്രേഷ്ഠകര്‍മ്മങ്ങള്‍ മാത്രമേ ചെയ്യുകയു 


ള്ളൂ. 

6. അനന്യോദ്വേഗകാരിണീ | 
മൃദു കര്‍മ്മാണി സേവതേ | 
പാപാദ്വിഭേതി സതതം | 
ന ച ഭോഗമപേക്ഷതേ | 

7. സ്നേഹ പ്രണയ ഗര്‍ഭാണി | 
പേശലാന്യു ചിതാനി ച | 
ദേശകാലോപപന്നാനി | 
വചനാന്യഭിഭാഷതേ || 

8. മനസാ കര്‍മ്മണാ വാചാ | 
സജ്ജനാനുപ സേവതേ | 
യതഃ കുതശ്ചിദാനീയ | 
നിത്യം ശാസ്ത്രാണ്യ പേക്ഷതേ || 

9. തദാ f സന പ്രഥമാമേകാം | 


പ്രാപ്തോ ഭവതി ഭൂമികാം | 


K 


ഏവം വിചാരവാന്‍ യഃ സ്യാത്‌ | 

സംസാരോത്താരണം പ്രതി || 
10. സ ഭൂമികാവാനിത്യുക്തഃ | 

ശേഷസ്ത്വാര്യ ഇതി സ്മൃതഃ | 

വിചാരനാമ്നീമിതരാ | 

മാഗതോ യോഗഭൂമികാം || 

ജീവികള്‍ അനുദ്വേഗകരങ്ങളും സരമ്യങ്ങലുമായ 
കര്‍മ്മങ്ങള്‍ ചെയ്യുന്നു. സദാ പാപം ഭയപ്പെടുന്നു. 
ഭോഗാപേക്ഷ കൂടാതെയിരിക്കുന്നു. അവന്‍ സ്നേഹ 
ഗര്‍ഭങ്ങളും മനോഹരങ്ങളുമായ വാക്കുകള്‍ പറയു 
ന്നു. ദേശകാലാനുസൃതമായേ സംസാരിക്കുകയുളളൂ. 
മനസാ വാചാ കര്‍മ്മണാ സജ്ജനസംസര്‍ഗ്ഗം ചെയ്യും 
സദ്ഗ്രന്ഥങ്ങള്‍ വായിക്കും. സംസാര സാഗരം തരണം 
ചെയ്യണമെന്നാഗ്രഹിക്കുന്നവന്‍ മുമ്പ്‌ സൂചിപ്പിച്ച കാര്യ 
ങ്ങളില്‍ ലീനചിത്തരായിരിക്കും. അവനെ “ഭൂമികാ 
വാന്‍” എന്ന്‌ പറയുന്നു. വിചാരമെന്ന ദ്വിതീയഭൂമിക 
യോടുകൂടിയവന്റെ ലക്ഷണം പറയാം. 
11. ശ്രുതി സ്മൃതി സദാചാര- 

ധാരണാധ്യാന കര്‍മ്മണഃ | 

മുഖ്യായാ വ്യാഖ്യയാ ഖ്യാതാന്‍ | 

ശ്രയതി ശ്രേഷ്ഠപണ്ഡിതാന്‍ || 
12. പദാര്‍ത്ഥ പ്രവിഭാഗജ്ഞഃ | 

കാര്യാകാര്യ വിനിര്‍ണ്ണയം | 

ജാനാതൃധിഗതശ്ചാന്യോ | 

ഗൃഹം ഗൃഹപതിരൃഥാ || 
13. മദാഭിമാനമാത്സര്യ- 

ലോഭ മോഹാതിശായിതാം | 

ബഹിരപ്യാസ്ഥിതാനുദോഷാന്‍ 

മുജ്യത്യഹിരിവ ത്വചഃ || 
14. ഇത്ഥം ഭൂതപതിഃ ശാസ്ത്ര- 

ഗുരുസജ്ജനസേവയാ | 

സ രഹസ്യമശേഷേണ | 

യഥാവദധ? ഗച്ഛതി || 

ശ്രുതി, സ്മൃതി, സദാചാരം, ധാരണം, ധ്യാനം എന്നിവ 
യുടെ ഉത്തമ വ്യാഖ്യാതാക്കളെ അയാള്‍ ആശ്രയിക്കുന്നു. 
ശാസ്ത്രജ്ഞാനമാര്‍ജ്ജിക്കുന്നതിനാല്‍ കര്‍ത്തവ്യ നിര്‍ണ്ണയം 
ചെയ്യാന്‍ സമര്‍ത്ഥനാകുന്നു. പദപദാര്‍ത്ഥവിഭാഗം ശരിക്ക്‌ മന 
സ്തിലാക്കും. മദാഭിമാനമോഹങ്ങളുടെ ആധിക്യം അവന്റെ 
ചിത്തത്തെ കലുഷിതമാക്കുകയില്ല. അവന്‍ ഒരു ബാഹ്യസ്ഥി 
തിയുണ്ട്‌. സര്‍പ്പം അതിന്റെ പുറം ചട്ട ഉപേക്ഷിക്കുന്നതുപോലെ 
അവന്‍ ബാഹ്യ ദോഷങ്ങള്‍ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള 


സാധകന്‍ യഥാവിധി ശാസ്ത്രം, ഗുരു എന്നിവരുടെ കൃപയാല്‍ 
സകല കാര്യങ്ങളും ഗ്രഹിക്കുന്നു. 


P 


ft 


15. അസംസര്‍ഗ്ലാദിധാമമ്പാം | 

തൃതീയാം യോഗ ഭൂമികാം | 

തതഃ വിശത്യസൌ കാന്തഃ | 

പുഷ്പശയ്യാമിവാമലാം || 
16. യഥാവച്ഛാശാസ്ത്രവാക്യാര്‍ത്ഥേ | 

മതിമാധായനിശ്ചലാം | 

താപസാശ്രമവിശ്രാന്തൈ- 

രധ്യാത്മകഥ്ക്രമൈഃ || 
17. ശിലാശയ്യാസനാസീനോ | 

ജരയത്യായുരാതതം | 

വനാവനിവിഹാരേണ | 

ചിത്തോപശമ ശോഭിനാ || 
18. അസംഗസുഖസനഖ്യേന | 

കാലം നയതി നീതിമാന്‍ | 

അഭ്യാസാത്‌ സാധുശാസ്ത്രാണാം | 

കരണാത്‌ പുണ്യകര്‍മ്മണാം || 
19. ജന്തോര്‍യഥാവദേവേയം | 

വസ്തു ദൃഷ്ടിഃ പ്രസീദതി | 

തൃതീയാം ഭൂമികാം പ്രാപ്യ | 

ബുദ്ധോ ₹ നു ഭവതി സ്വയം || 

യോഗത്തിന്റെ തൃതീയ ഭൂമിക അസംസര്‍ഗ്ഗത്തില്‍ പ്രവേ 
ശിച്ചുകൊണ്ടാണ്‌. ശാസ്ത്രങ്ങളില്‍ എന്തുപറയുന്നോ അവ 
യില്‍ അവിചലമായ ബുദ്ധി ചെലുത്തി തപോനിഷ്ഠരായ മുനി 
മാരുടെ ആശ്രമങ്ങളില്‍ താമസിച്ച്‌ ശാസ്ത്രചര്‍ച്ചകള്‍ ചെയ്ത്‌ 
പാറപ്പുറത്ത്‌ കിടന്ന്‌ അവിടെ ഇരുന്ന്‌ കാലം കഴിക്കുന്നു. ചിത്ത 
ശാന്തി കൈവന്നതിനാല്‍ നീതജ്ഞ ന്മാര്‍ കാട്ടില്‍ കഴിഞ്ഞ്‌ വിഷ 
യാസക്തി കൈവിട്ട്‌ സ്വാഭാവികമായി ലഭിക്കുന്ന സുഖം അനു 
ഭവിക്കുന്നു. പുണ്യകര്‍മ്മങ്ങളാലും ഉത്തമശാസ്ത്രാഭ്യാസം 
കൊണ്ടും യാഥാര്‍ത്ഥ്യം കാണാനുള്ള ജീവികളുടെ ദൃഷ്ടി സ്വച്ഛ 


മായി തീരുന്നു. ഈ തൃതീയ ഭൂമിക കൈവന്നാല്‍ സാധകന്‍ 
സ്വയം ബുദ്ധനാകും. 


20. ദ്വിപ്രകാരമസംസര്‍ഗ്ഗം | 
തസ്യാഭേദമിദം ശൃണു | 
ദ്വിവിധോ ! യമസംസര്‍ഗ്ഗഃ | 
സാമാന്യഃ ശ്രേഷ്ഠ ഏവ ച || 
21. നാഹം കര്‍ത്താ ന ഭോക്താ ച | 
നച ബാധ്യോ ന ബാധകഃ | 
ഇത്യസഞ്ജനമര്‍ത്ഥേ ! ഷു സാമാന്യാ- 
സംഗ നാമകം || 
22. പ്രക്കര്‍മ്മനിര്‍മ്മിതം സര്‍വമീശ്വരാധീനമേവ വാ 
സുഖം വാ യദി വാ ദുഃഖം | 


കൈവാത്ര തവ കര്‍ത്തൃതാ || 


K 


23 ഭോഗാഭോഗാ മഹാരോഗാഃ | 
സമ്പദഃ പരമാപദഃ | 
വിയോഗായൈവ സംയോഗാഃ | 
ആധയോവ്യധയോ ധിയാം || 

24. കാലാശ്ച കലനോദ്യുക്തഃ 
സര്‍വഭാവാനനാ രതം | 
അനാസ്ഥായേതി ഭാവാനാം | 
യദ ഭാവാനമാന്തരം || 

25. വാക്യാര്‍ത്ഥലബ്ധമനസഃ | 
സാമാന്യോ സാവ സംഗമഃ | 
അനേന ക്രമയോഗേന | 
സംയോഗേന മഹാത്മനാം || 

26. നാഹം കര്‍ത്തേശ്വരഃ കര്‍ത്താ | 
കര്‍മ്മ വാ പ്രാക്തനം മമ | 
കൃത്വാ ദൂരതരേ നൂന- 
മിതി ശബ്ദാര്‍ത്ഥ ഭാവനാ | 
യന്മനോനമാസനം ശാന്തം | 
തത്‌ ശ്രേഷ്ഠാസംഗ ഉച്യതേ || 
സാമാന്യമെന്നും ശ്രേഷ്ഠമെന്നും അസംസര്‍ഗ്ഗം രണ്ടുവി 

ധമുണ്ട്‌. ഞാന്‍ കര്‍ത്താവോ ഭോക്താവോ ബാധ്യസ്ഥനോ ബാധ 

കനോ ഒന്നുമല്ല. ഈ വിധത്തില്‍ വിഷയങ്ങളിലുള്ള അനാസ 
ക്തഭാവമാണ്‌ സാമാന്യം ഈ ജന്മത്തില്‍ എന്തെല്ലാമാണോ 
നമ്മുടെ മുന്നിലുള്ളത്‌ അതെല്ലാം പൂര്‍വ്വജന്മ കര്‍മ്മ ഫലമാണ്‌. 
അതുകൊണ്ട്‌ സുഖമോ ദുഃഖമോ ആകട്ടെ അതില്‍ ഞാനെന്തു 
ചെയ്യാനാണ്‌? ഭോഗം രോഗകാരണ മാണ്‌. വൈഭവങ്ങള്‍ ആപത്തു 
ക്കള്‍ക്ക്‌ കാരണമാണ്‌. എല്ലാ സംയോഗങ്ങളും വിയോഗകാരിക 
ളാണ്‌. മാനസികചിന്തകള്‍ അജ്ഞാനികള്‍ക്ക്‌ വ്യാധിക്ക്‌ തുല്യ 
മാകുന്നു. സകലതും നശിക്കുന്നതാണ്‌. എന്തെന്നാല്‍ കാലന്‍ 
അവയെ ഗ്രാസമാക്കുന്നു. ശാസ്ത്രോപദേശങ്ങള്‍ മനസ്സി 
ലാക്കിയാല്‍ അവയില്‍ അനാസ്ഥയുണ്ടാകുന്നു. മനസ്സില്‍ അഭാ 
വഭാവനയും ഉണ്ടാകും. ഇതാണ്‌ സാമാന്യമായ അസംസര്‍ഗ്ഗം. 
ഞാന്‍ കര്‍ത്താവല്ല. എന്റെ പൂര്‍വജന്മമാണ്‌ കര്‍ത്താവ്‌. അല്ലെ 
ങ്കില്‍ പരമാത്മാവാണ്‌ ഇങ്ങനെയുള്ള ചിന്തകള്‍ നിശ്ശേഷം നശിപ്പി 


ച്ചതിനുശേഷം കൈവരുന്ന മനനം, ആസനം, ശാന്തഭാവം എന്നി 
വയാണ്‌ ഉത്കൃഷ്ടമായ അസംസര്‍ഗ്ഗമെന്ന്‌ പറയമ 


27. സന്തോഷാമോദമധുരാ | 
പ്രഥമോദേതി ഭൂമികാ | 
ഭൂവി പ്രോദിതമാത്രോ 1 ന്ത- 
രമൃതാങ്കുരികേവ സാ || 

28. ഏഷാ ഹി പരിമൃഷ്ടാന്തഃ- 
രന്യാസാ പ്രസവൈകഭുഃ | 
ദ്വതീയാം ച തൃതീയാം ച | 


ഭൂമികാം പ്രപ്നുയാത്തതഃ || 


29. ശ്രേഷ്ഠാസര്‍വതാഹ്യേഷാ | 
തൃതീയാ ഭൂമികാത്ര ഹി | 
ഭവന്തി പ്രോജ്ത്ധിതാ ശേഷ- 
സങ്കല്പകലനാം പുമാന്‍ || 

30. ഭൂമികാശ്രിതയാഭ്യാസാ- 
ദജ്ഞാനേ ക്ഷയമാ ഗതേ | 
സമം സര്‍വത്ര പശ്യന്തി | 
ചതുര്‍ത്ഥീം ഭൂമികാം ഗതാ || 

31. അദ്വൈതേ സ്ൈര്യമായതേ | 
ദ്വൈതേ ച പ്രശമം ഗതേ | 


പശ്യന്തി സ്വപ്നവല്ലോകം ചതുര്‍ത്ഥി ഭൂമികാം 
ഗതാഃ || 


32. ഭൂമികാത്രിതയം ജാഗ്ര 


ചതുര്‍ത്ഥീ സ്വപ്ന ഉച്യതേ 


പ്രഥമ ഭൂമിക സന്തോഷാനന്ദമധുരമായി അന്തഃകരണരൂ 
പത്തിലുള്ള പൃഥ്വിയില്‍ അമൃതാങ്കുരം പൊട്ടിപ്പുറപ്പെടുന്നതു 
പോലെ പ്രകടമായിത്തീരുന്നു. ഈ ഭൂമിക ദൃശ്യമാകുമ്പോള്‍ 
മറ്റു ഭൂമികളും പ്രകടമാകുന്നു. അതിനാല്‍ അന്തഃ കരണം ഒരു 
ക്ഷേത്രമായിത്തീരുന്നു. പിന്നെ സാധകന്‍ രണ്ടാമത്തെയും 
മൂന്നാമത്തെയും ഭൂമികകള്‍ കൈവരുന്നു. മുന്നിലും വെച്ച്‌ 
മൂന്നാമത്തെതാണ്‌ സര്‍വോത്ത മം. എന്തുകൊണ്ടെന്നാല്‍ അത്‌ 
പ്രകടമായിക്കഴിഞ്ഞാല്‍ സങ്കല്പത്തില്‍ നിന്നുണ്ടാകുന്ന 
സകല വൃത്തികളും നശിക്കുന്നു. മുന്നു ഭൂമികകളും അഭ്യ 
സിക്കുന്ന സാധകന്‍ അജ്ഞാനം നശിച്ചതിനെത്തുടര്‍ന്ന്‌ നാലാ 
മത്തെ ഭൂമികയെ പ്രവേശിച്ച്‌ സര്‍വ്രത സമര്‍ദര്‍ശിയാകുന്നു. 
ആ സമയത്ത്‌ ദ്വൈതഭാവം സ്വയം ലോപിച്ചു പോകത്തക്ക 
വിധം അദ്വൈത ഭാവന ദൃഡ്തരമാകുന്നു. ഇങ്ങനെ നാലാം 
ഭൂമികയിലെത്തിയ സാധകന്‍ ഈ ലോകത്തെ സ്വപ്നമെ 
ന്നോണം ജാഗരണരൂപത്തിലുള്ള താണെന്നും നാലാമത്തെ ഭൂമി 


ക സ്വപ്നമാണെന്നും പറയുന്നു. 


33. ചിത്തം തു ശരദഥശ്രാംശ- 
വിലയം പ്രവീലിയതേ | 
സത്വാവശേഷ ഏവാസ്തേ | 
പഞ്ചമീം ഭൂമികാം ഗതാഃ || 


34. ജഗദ്വികല്പോ നോദേതി ചിത്രസ്യാത്ര 
വിലോപനാത്‌ 


പഞ്ചമീം ഭൂമികാമേത്യ | 
സുഷുപ്ത പദനാമികാം || 
35. ശാന്താശേഷവിശേഷാംശ- 
സ്തിഷ്ഠത്യ ദ്വൈതമാത്രകഃ | 
ഗളിതദ്വൈതനിര്‍ഭാസോ | 


മുദിതോ ? ന്തഃ പ്രബോധവാന്‍ || 


K 


36. സുഷുപ്തമന ഏവാസ്തേ | 
പഞ്ചമീം ഭൂമികാം ഗതഃ | 
അന്തര്‍മുഖതയാ തിഷ്ഠന്‍ | 
ബഹിര്‍വൃത്തി പരോപി സന്‍ || 

37. പരിശ്രാന്തതയാ നിത്യം | 
നിദ്രാലൂരിവ ലക്ഷ്യതേ | 
കുര്‍വന്നഭ്യാസമേതസ്യാം | 
ഭൂമികായാം വിവാസനഃ || 

38. ഷഷ്ഠീം തുര്യാഭിധാമന്യാം | 
ക്രമാത്‌ പതതി ഭൂമികാം | 
യത്ര നാസന്നസ്രദദുപോ | 
നാഹം നാപ്യനഹം കൃതിഃ || 

39. കേവലം ക്ഷീണമനന- 
മാസ്തേ f ദ്വൈതേ f തിനിര്‍ഭയഃ | 
നിര്‍ഗ്രന്ഥിഃ ശാന്തസന്ദേഹോ | 
ജീവന്‍ന്മുക്തോ വിഭാവനഃ || 

40. അനിര്‍വാണോ  പിനിര്‍വാണ- 
ശ്ചിത്രദീപ ഇവ സ്ഥിതഃ | 
ഷഷ്ഠ്യാം ഭൂമാവസന സ്ഥിത്വാ | 
സപ്തമീം ഭൂമിമാപ്നുയാത്‌ || 
സാധകന്റെ മനസ്സ്‌ പഞ്ചഭൂമിക കൈവരുമ്പോള്‍ ശരത്‌ 

കാലത്തില്‍ മേഘങ്ങള്‍ ആകാശത്തില്‍ ലയിക്കുന്നതുപോലെ 

വിലയം പ്രാപിക്കുന്നു. അതോടെ സത്വം മാത്രം അവശേഷി 
ക്കും. ഈ അവസ്ഥയില്‍ സാംസാരിക വികല്പങ്ങള്‍ ഉദിക്കു 
ന്നില്ല. ഈ ഭൂമികയോടുകൂടി സാധകന്റെ സകല ഭേദ 
ബുദ്ധിയും ശാന്തമായി അയാള്‍ അദ്വൈതാവസ്ഥയിൽ 
എത്തുന്നു. ദ്വൈതഭാവനാശത്താല്‍ സുഷുപ്തപദം എന്നു 
പേരുള്ള പഞ്ചഭൂമികയെ ആത്മജ്ഞാനിയായ സാധകന്‍ വശ 
ത്താക്കുന്നു. അവന്‍ ബാഹ്യവ്യവഹാരത്തോടുകൂടിയവനാണെ 
ങ്കിലും അന്തര്‍മുഖനായും സദാ ക്ഷീണച്ചവനെപ്പോലെയും ഉറ 
ങ്ങുന്നവനെപ്പോലെയും കാണപ്പെടും. ഈ ഭൂമിക സിദ്ധിച്ചതി 
നുശേഷം വാസനാരഹിതനായ സാധകന്‍ ആറാം ഭൂമികയില്‍ 
പ്രവേശിക്കുന്നു. അവിടെ സത്ത്‌, അസത്ത്‌, അഹങ്കാരം, അന 
ഹങ്കാരം, മനനാത്മകവൃത്തി ഇതൊന്നും ഉണ്ടാവില്ല. അവന്റെ 
ഹൃദയഗ്രന്ഥികള്‍ തുറക്കപ്പെടുമ്പോള്‍ സര്‍വ സന്ദേഹനിവൃത്ത 
നായിത്തീരുന്നു. അപ്പോള്‍ അവന്‍ ഭാവശൂന്യനായിരിക്കും. 
അവന്‍ നിര്‍വാണ പദം പ്രാപിക്കാതെ തന്നെ താദൃശമായ അവ 
സ്ഥയിലെത്തി ജീവന്മുക്തനാകുന്നു. അപ്പോഴത്തെ അവസ്ഥ 
ചിത്രദീപസദൃശമാണ്‌. ഈ ആറാം ഭൂമികക്കുശേഷം ഏഴാം 
ഭൂമികയിലെത്തും. 

41. വിദേഹ മുക്ത താ! ത്രോക്താ | 
സപ്തമീയോഗ ഭൂമികാ | 


അഗമ്യാ വാചസാം ശാന്താ | 


സാ സീമാ സര്‍വഭൂമിഷു | 


42. ലോകാനുവര്‍ത്തനം ത്യക്ത്വാ | 
ത്യക്ത്വാ ദേഹാനുവര്‍ത്തനം | 
ശാസ്ത്രാനുവര്‍ത്തനം ത്യക്ത്വാ | 
സാധ്യാസാ പനയം കുരു || 

43. ഓംകാരമാത്രമഖിലം | 
വിശ്വപ്രാജ്ഞാദി ലക്ഷണം | 
വാച്യവാചകതാഭേദാ | 
ഭേദേനാനു പലബ്ധിതഃ || 


44. അകാരമാത്രം വിശ്വഃ സ്യാ- 


ദുകാരസ്തൈജസഃ സ്മൃതഃ 


പ്രാജ്ഞോ മകാര ഇത്യേവം 
പരിപശ്യേത്‌ ക്രമേണ തു | 

45. സമാധികാലാത്‌ പ്രഗേവ | 
വിചിന്ത്യാതി പ്രയത്നതഃ | 
സ്ഥൂല സൂക്ഷ്മക്രമാത്‌ സര്‍വം | 
ചിദാത്മനി വിലോപയേത്‌ || 

46. ചിദാത്മാനം നിത്യശുദ്ധ- 
ബുദധമുക്ത സദദ്വയഃ | 
പരമാനന്ദസംന്ദേഹോ | 
വാസുദേവോഹമോമിതി || 

47. ആദിമധ്യാവസാനേഷു | 
ദുഃഖം സർവമിദം യതഃ | 
തസ്മാത്‌ സര്‍വം പരിത്യജ്യ | 


തത്വതിഷ്ഠോ ഭവാനഘ || 


48. അവിഭ്യാതിമിരാതീതം | 
സര്‍വാഭാസവിവര്‍ജിതം | 
ആനന്ദമമലം ശുദ്ധം | 
മനോവാചാമഗോചരം || 

49. പ്രജ്ഞാനഘനമാനന്ദം | 
ബ്രഹ്മാസ്മീതി വിഭാവയേത്‌ | 


ഇത്യൂപനിഷത്‌ 


സപ്തമഭൂമികയില്‍ വിദേഹമുക്തിയുടെ അവസ്ഥ കൈവ 
രുന്നു. ആ ഭൂമിക എത്രയും ശാന്തമാണ്‌ വാചാമഗോചരമാണ്‌. 
എല്ലാ ഭൂമികകളുടെയും അന്തിമസീമയായ ഇവിടെ സര്‍വഭൂ 
മികകളും അവസാനിക്കുന്നു. ഇതില്‍ ലോകാചാരവും ദേഹാ 
ചാരവും ശാസ്ത്രാചാരവും തൃജിക്ക പ്പെടുന്നു. വിശ്വം, 
പ്രാജ്ഞം, തൈജസം മുതലായ രൂപങ്ങളില്‍ ഈ സമ്പൂര്‍ണ്ണ 
പ്രപഞ്ചവും ഓംകാരം തന്നെ. അതില്‍ വാച്യവാചകഭേദമില്ല. 
ഭേദമുണ്ടെങ്കില്‍ അത്‌ പ്രാപിക്കാനും സാധ്യമല്ല. ഓംകാര 
ത്തിന്റെ പ്രഥമമാത്രയായ അകാരം വിശ്വവും ഉകാരം തൈജ 
സവും മകാരം പ്രാജ്ഞ വുമാകുന്നു. സമാധിക്കു മുമ്പു തന്നെ 
കഠിന പ്രയത്നത്താൽ ഇതിനെപ്പറ്റി ചിന്തിക്കണം. സൂക്ഷ്മസ്ഥു 
ല്ര്രമത്തില്‍ സര്‍വവും ചിദാത്മാവില്‍ ലയിപ്പിക്കണം. ചിദാ 
ത്മാവിനെ സ്വസ്വരൂപമെന്നു കരുതി ഞാന്‍ തന്നെയാണ്‌ 
നിത്യനും ശുദ്ധനും അദ്വിതീയനും പരമാനന്ദമയനും വാസു 
ദേവനും പ്രണവസ്വരൂപനുമെന്നുള്ള ദൃഡഭാവനയോടെയിരി 
ക്കണം. ഈ പ്രപഞ്ചമാകെ ആദിമധ്യാന്ത രൂപത്തില്‍ ദുഃഖമ 
യമാണ്‌. അതിനാല്‍ സര്‍വത്യാഗിയായി തത്വം തേടുക. ഞാന്‍ 
ആനന്ദരൂപനും നിര്‍മ്മലനും ്രജ്ഞാഘനനുമായ ബ്രഹ്മമാ 
ണെന്ന്‌ ചിന്തിക്കണം. ഇതുതന്നെ ഉപനിഷദ്രുപമായ രഹസ്യം. 


അക്ഷ്യുപനിഷത്ത്‌ സമാപിച്ചു. --------- 


EE 


പ അത്മപറ്ൃജോപണ്്ഷചത്ത ൦ 
യാ 


ഓം. തസ്യ നിശ്ചിന്തനം ധ്യാനം. സര്‍വകര്‍മ്മ 
നിരാകരണമാവാഹനം. സര്‍വ കര്‍മ്മ നിരാകരണമാ 


വാഹനം. നിശ്ചലജ്ഞാനമാസനം. സദോന്‍മുഖഭാവഃ 
പാദ്യം സദാമനസ്ക മര്‍ഘ്യം. സദ്ദീപ്തി രാചമനീയം 
വരാകുതപ്രവ്ൃതിഃ സ്നാനം സര്‍വാത്മകത്വദൃശ്യ 
വിലയോ ഗന്ധഃ ദൃശ്വിശിഷ്ടമാത്മനഃ അക്ഷതഃ ചിദാ 
ദീപ്തിഃ പുഷ്പം. സൂര്യാത്മകത്വം ദീപഃ പരിപൂര്‍ണ്ണ 
ച്രദ്രാമൃത രസൈകീകരണം നൈവേദ്യം. നിശ്ചലത്വം 
പ്രദക്ഷിണം. സോഹഭാവോ നമസ്കാരഃ പരമേശ്വര 
സ്തുതിര്‍ മനനം സദാ സന്തോഷോ വിസര്‍ജനം. 
ഏവം പരിപൂര്‍ണ്ണ രാജയോഗിനഃ സര്‍വാത്മക പൂജോ 


പചാരഃ സ്യാത്‌. സര്‍വാത്മകസ്യ ആത്മാലോരോ ഭവ 
തി. സര്‍വനിരാമയ പരിപൂര്‍ണ്ണോ/ഹമസ്മീതി. മുമു 
ക്ഷുണാം മോക്ഷൈക സിദ്ധിര്‍ ഭവതി. 


ഇത്യുപനിഷത്‌ 


ധ്യാനം എന്നത്‌ ആ ആത്മാവിന്റെ നിരന്തരമായ ചിന്തനം 
തന്നെയാണ്‌. എല്ലാ കര്‍മ്മങ്ങളുടെയും ത്യാഗം ആവാഹ 
നമെന്ന്‌ അറിയപ്പെടുന്നു. സ്ഥിരജ്ഞാനം തന്നെയാണ്‌ ആസ 
നം. അതിന്റെ നേരേ എപ്പോഴും ഉന്മുഖനാകുന്നതാണ്‌ പാദ്യം. 
അതിനു നേര്‍ക്ക്‌ മനസ്സ്‌ തികച്ചും വ്യാപരിക്കുന്നതാണ്‌ 
അര്‍ഘ്യം എന്നത്‌. എപ്പോഴും ആത്മാരാമന്റെ ദീപ്തി തന്നെ 


യാണ്‌ ആചമനീയമാണ്‌. അതിന്റെ പ്രാപ്തി തന്നെ 
സ്നാനവും. സര്‍വാത്മകമായ ദൃശ്യത്തിന്റെ വിലയമാണ്‌ 
ഗന്ധം എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്‌. അന്തര്‍ജ്ഞാന ചക്ഷു 
സ്സാണ്‌ അക്ഷതം. ചിത്‌ പ്രകാശം തന്നെയാണ്‌ പുഷ്പവും. 
സൂര്യാത്മകന്‍ തന്നെയാണ്‌ ദീപ്തം. പരിപൂര്‍ണ്ണ ചന്ദ്രന്റെ 
അമൃത രസത്തിന്റെ ഏകീകരണമാണ്‌ നൈവേദ്യം. സ്ഥിരത 
യാണ്‌ പ്രദക്ഷിണം. “സോഹം” എന്ന ഭാവമാണ്‌ നമസ്കാരം. 
മനനം എന്നത്‌ പരമേശ്വരനു നേര്‍ക്കുള്ള സ്തുതി തന്നെ 
യാണ്‌. സദാ സന്തുഷ്ടനായിരിക്കുകയെന്നതാണ്‌ വിസര്‍ജ 
നം. ഇപ്രകാരം പരിപൂര്‍ണ്ണ രാജയോഗിയുടെ സര്‍വാത്മക 


രൂപമായ പൂജയും ഉപചാരവും സര്‍വാത്മകതയും നം 
ആത്മാവിന്‌ ആധാരമാകുന്നത്‌. ഈ ഭാവന മോക്ഷം ഇച്ഛി 
ക്കുന്നവരുടെ മോക്ഷത്തിന്റെ സിദ്ധിയാകുന്നു. അതായത്‌ 
സാധാരണ പൂജയെ സംബന്ധിച്ചിടത്തോളം ധ്യാനം, ആവാ 
ഹനം, ഗന്ധം, നൈവേദ്യം ആദിയായവ ആവശ്യമുള്ളതാ 
കുന്നു. അതുപോലെ തന്നെ ആത്മപൂജയ്ക്ക്‌ ഓരോന്നാവ 
ശ്യമാണ്‌. അതായത്‌ അങ്ങനെയൊക്കെ ചെയ്താല്‍ മാത്രമേ 


ആത്മാവിന്റെ സമുചിതമായ പൂജയാകുന്നുള്ളൂ. 


അത്മപൂജോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


പ അധ്ധ്രാത്മോപണങ്ഘഷത്ത്‌ ൦ 
വോ 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ 
പൂര്‍ണ്ണമുദച്യതേ പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണ 


മേവാ വശിഷ്യതേ 


ഈ പരബ്രഹ്മം പൂര്‍ണ്ണമാണ്‌. ഈ ജഗത്തും പൂര്‍ണ്ണമാ 
ണ്‌. ഈ പൂര്‍ണ്ണ ബ്രഹ്മത്തില്‍ നിന്നും പൂര്‍ണ്ണ ജഗത്ത്‌ ഉല്പന്ന 
മാകുന്നു. ഈ പൂര്‍ണ്ണ ബ്രഹ്മത്തില്‍നിന്നും പൂര്‍ണ്ണജഗത്ത്‌ 
എടുത്താലും പൂര്‍ണ്ണര്ബഹ്മം തന്നെ അവശേഷിക്കുന്നു. 


ഹരി ഓം അന്തഃ ശരീരേ നിഹിതോ ഗുഹായാമജ 
ഏകോ ഹി നിത്യമസ്യ പൃഥിവീ ശരീരം യഃ പൃഥിവീ 
മന്തരേ സഞ്ചരന്യം പൃഥിവീ ന വേദ യസ്യ്യാപഃ 
ശരീരം യോ അപോ! ന്തരേ സഞ്ചരന്യമാപോ ന 
വിദുഃ യസ്യ തേജഃ ശരീരം യസ്തേ ജോ! ന്തരേ 
സഞ്ചരന്യം തേജോ ന വേദഃ യസ്യ വായുഃ ശരീരം 
യോ വായുമന്തരേ സഞ്ചരന്യം വായുര്‍ന വേദ യ 
സ്യാകാശ ശരീരം യആകാശഃ മന്തരേ സഞ്ചരന്യമാ 
കാശോ നവേദ യസ്യ മനഃ ശരീരം യോ മനോ f 
ന്തരേ സഞ്ചരന്യം മനോ ന വേദ യസ്യ ബുദ്ധിഃ 
ശരീരം യോ ബുദ്ധിമന്തരേ സഞ്ചരന്യം ബുദ്ധിര്‍ന 
വേദ യസ്യാഹങ്കാരഃ ശരീരം യോ f ഹംകാരമന്തരേ 
സഞ്ചരന്യം അഹങ്കാരോ ന വേദ. യസ്യസ്യ ചിത്തം 
ശരീരം യശ്ചിത്തമന്തരേ സഞ്ചരന്യം ചിത്തം ന വേദ 
യസ്യാ വ്യക്തം ശരീരം യോവ്യക്തമന്തരേ സഞ്ചര 
ന്യമവ്യക്തം ന വേദ യസ്യാക്ഷരം ശരീരം യോ f 
ക്ഷരമന്തരേ സഞ്ചരന്യമന്തരം ന വേദ | യസ്യ മൃത്യു 


ശരീരം യോ മൃത്യുമന്തരേ സഞ്ചരന്യം മൃത്യൂര്‍ന 
വേദ സ ഏഷ സര്‍വഭൂതാന്തരാത്മാ ! പഹതപാപ്മാ 


ദിവ്യോ ദേവ ഏകോ നാരായണഃ 

1. അഹം മമേതി യോ ഭാവോ I 
ദേഹാക്ഷാഭാവനാത്മനി 1 
അധ്യാസോയം നിരസ്തവ്യോ 1 


വിദൂഷാ ബ്രഹ്മനിഷ്ഠയാ 11 


ഹരി ഓം ശരീരത്തിന്റെ ഉള്ളില്‍ ഹൃദയഗഹ്വരത്തില്‍ ജന 
നമില്ലാത്ത ഒന്ന്‌ നിത്യം വസിക്കുന്നു. അതിന്റെ ശരീരം പൃഥ്വി 
യാണ്‌. അത്‌ പൃഥ്വിക്കുള്ളില്‍ വസിക്കുന്നുവെങ്കിലും പൃഥ്വി 
അതറിയുന്നില്ല. ജലം അതിന്റെ ശരീരമാണ്‌. അത്‌ ജലത്തിനു 
ള്ളില്‍ വസിക്കുന്നുവെങ്കിലും ജലം അതറിയുന്നില്ല. അതിന്റെ 
ശരീരം തേജസ്സാണ്‌. അത്‌ തേജസ്സിനുള്ളില്‍ വസിക്കുന്നുവെ 
ങ്കിലും തേജസ്സ്‌ അതറിയുന്നില്ല. അതിന്റെ ശരീരം വായുവാ 
ണ്‌. അത്‌ വായുവിനുള്ളില്‍ താമസിക്കുന്നുവെങ്കിലും വായു 
അത്‌ അറിയുന്നില്ല. ആകാശം അതിന്റെ ശരീരമാണ്‌. അത്‌ 
ആകാശത്തിനുള്ളില്‍ വസിക്കുന്നുവെങ്കിലും ആകാശം അത 
റിയുന്നില്ല. അതിന്റെ ശരീരം മനസ്സാണ്‌. അത്‌ മനസ്സിനുള്ളി 
ലാണ്‌ വസിക്കുന്നതെങ്കിലും മനസ്സ്‌ അതറിയുന്നില്ല. ബുദ്ധി 
അതിന്റെ ശരീരമാണ്‌. അത്‌ ബുദ്ധിക്കുള്ളില്‍ വസിക്കുന്നുവെ 
ങ്കിലും ബുദ്ധി അതിനെ അറിയുന്നില്ല. അതിന്റെ ശരീരം അഹ 
ങ്കാരമാണ്‌. അത്‌ അഹങ്കാരത്തിനുള്ളിലാണ്‌ വസിക്കുന്നതെ 
ങ്കിലും അഹങ്കാരം അത്‌ അറിയുന്നില്ല. ചിത്തം അതിന്റെ ശരീ 
രമാണ്‌. അത്‌ ചിത്തത്തിനുള്ളിലാണെങ്കിലും ചിത്തം അതറി 
യുന്നില്ല. അതിന്റെ ശരീരം അവ്യക്തമാണ്‌. അത്‌ അവ്യക്ത 


P 


ത്തിന്റെ ഉള്ളിലാണ്‌ വസിക്കുന്നതെങ്കിലും അവ്യക്തം അതിനെ 
അറിയുന്നില്ല. അതിന്റെ ശരീരം അക്ഷരമാണ്‌. അത്‌ അക്ഷര 
ത്തിനുള്ളിലാണ്‌ വസിക്കുന്നതെങ്കിലും അക്ഷരം അതറിയുന്നി 
ല്ല. അതിന്റെ ശരീരം മൃത്യുവാണ്‌. അത്‌ മൃത്യുവിന്നുള്ളിലാണ്‌ 
വസിക്കുന്നതെങ്കിലും മൃത്യു അതിനെ അറിയുന്നില്ല. അതു 
തന്നെയാണ്‌ ഇക്കാണുന്ന സര്‍വഭൂതങ്ങളുടെയും അന്തരാത്മാ 
വ്‌. അതിന്റെ പാപങ്ങള്‍ നശിച്ചു പോയിരിക്കുന്നു. അതുതന്നെ 
ഏകനും ദിവ്യനുമായ നാരായണന്‍. ദേഹേന്ദ്രിയാദി അനാത്മ 
പദാര്‍ത്ഥങ്ങളും അതിനുമുപരി ഞാനെന്നും എന്റേത്‌ എന്നും 
ഉള്ള ഭാവവും ഉണ്ട്‌. അത്‌ ശ്രമം മാത്രം. അതുകൊണ്ട്‌ അറി 
വുള്ളവര്‍ ബ്രഹ്മനിഷ്ഠയാല്‍ ഈ അധ്യാസം അകലെയാക്ക 
ണം. 
2. ജ്ഞാത്വാ തം പ്രത്യഗാത്മാനം 1 

ബുദ്ധി തദ്‌ വൃത്തിസാക്ഷിണം I 

സോഹമിത്യേവ തദ്‌ വൃത്യാ 1 


സ്വാന്യത്രാത്മമതിം ത്യജേത്‌ 11 


3. ലോകാനുവര്‍ത്തനം ത്യക്ത്വാ I 
ത്യക്ത്വാ ദേഹാനുവര്‍ത്തനം 1 
ശാസ്ത്രാനുവര്‍ത്തനം തൃക്ത്വാ I 


സ്വാധ്യാസാപനയം കുരു 11 


4. സ്വാത്മന്യേവ സദാ സ്ഥിത്വാ 

മനോ നശ്യതി യോഗിനഃ I 

യുക്ത്യാ ശ്രുത്വാ സ്വാനുഭുത്യാ 1 

ജ്ഞാത്വാ സര്‍വാത്മ്യമാത്മനഃ 11 
5. നിദ്രായാഃ ലോകവാര്‍ത്തായാ 1 

ശബ്ദാദേരാത്മ വിസ്മൃതേഃ I 

ക്വചിന്നാവസരം ദത്വാ 1 

ചിന്തയാത്മാനമാത്മനി 11 
പ്രത്യഗാത്മാവാണ്‌ സ്വയം ബുദ്ധിക്കും അതിന്റെ വൃത്തിക്കും 
സാക്ഷി എന്നറിഞ്ഞ്‌ അത്‌ ഞാനാണ്‌ എന്ന ചിന്തയോടെ 
താനൊഴികെ മറ്റെല്ലാ പദാര്‍ത്ഥങ്ങളെയും ഉപേക്ഷിക്കുക. 
ലോകാനുവര്‍ത്തനവും ദേഹാനുവര്‍ത്തനവും ശാസ്ത്രാനു 
വര്‍ത്തനവും ത്യജിച്ച്‌ ആത്മാവിലുള്ള അധ്യാസവും ഉപേക്ഷി 
ക്കുക. ആത്മസ്ഥിതനായി യുക്തി, ശ്രവണം, സ്വാനുഭൂതി 
എന്നിവ മുഖേന സ്വയം സകലതിന്റെയും ആത്മരുപമാണെ 
ന്നറിഞ്ഞു കഴിയുമ്പോള്‍ യോഗിയുടെ മനസ്സ്‌ നശിക്കുന്നു. ഉറ 
ക്കം, ലോകവാര്‍ത്തകള്‍, ശബ്ദാദിവിഷയങ്ങള്‍ ആത്മവിസ്ത 
രണം എന്നിവക്ക്‌ ഒരിടത്തും ഇടം നല്‍കാതെ ആത്മാവില്‍ 
തന്നെ ആത്മാവിനെ വിചിന്തനം ചെയ്യുക. 
6. മാതാപിതോര്‍മലോദ്ഭൂതാ 1 

മലമാംസമയം വപുഃ [ 

ത്യക്ത്വാ ചണ്ഡാലവിത്ദൂരം 1 


ബ്രഹ്മഭൂയ കൃതീഭവ 11 


7. ഘടാകാശം മഹാകാശ 1 
ഇവാത്മാനം ചിദാത്മനി 


വിലാപ്യാഖണ്ഡഭാവേന 1 
തുഷ്ണീം ഭവ സദാ മുനേ 11 


8. സ്വപ്രകാശമധിഷ്ഠാനം 1 
സ്വയം ഭൂയ സദാത്മനാ 1 
ബ്രഹ്മാണ്ഡമപി പിണ്ഡാണ്ഡം 1 


ത്യജ്യതാം മലഭാണ്ഡവത്‌ 11 


9. ചിദാത്മനി സദാനന്ദേ [ 
ദേഹരൂഡ്ദാമഹം ധിയം I 
നിവേശ്യലിംഗമുത്സ്യജ്യ 


കേവലോ ഭവ സര്‍വദാ 11 


10. യത്രൈഷ ജഗദാഭാസോ I 

ദര്‍പ്പണാന്തപുരം യഥാ 1 

തദ്‌ ബ്രഹ്മാഹമിതിജ്ഞാത്വാ 1 

കൃതകൃത്യോഭവാനഘ 

ഈ ശരീരം മാതാപിതാക്കന്മാരുടെ മലത്തില്‍ നിന്നു ഉണ്ടാ 
യിട്ടുള്ളതും മലമാംസമയവുമാണ്‌ അതിനാല്‍ അതിനെ 
ചണ്ഡാളനെപ്പോല കരുതി ബ്രഹ്മസ്വരുപനും കൃതകൃത്യനു 
മായി ഭവിക്കുക. മഹര്‍ഷേ, മഹാകാശത്തില്‍ ഘടാകാശമെന്ന 
പോലെ പരമാത്മാവില്‍ ആത്മാവിനെ ലയിപ്പിച്ച്‌ അഖണ്ഡഭാ 
വത്തോടെ മൂകനായിരിക്കുക. സ്വയം പ്രകാശാത്മകവും അധി 
ഷ്ഠാന ബ്രഹ്മരൂപവുമായി തീര്‍ന്ന്‌ ബ്രഹ്മാണ്ഡത്തെയും 
പിണ്ഡാണ്ഡത്തെയും മലപാത്രമെന്ന പോലെ പരിത്യജിക്കേണ്ട 
താണ്‌. ശരീരത്തില്‍ രൂഡമൂലമായ അഹങ്കാരബുദ്ധിയെ സദാ 
ആനന്ദരൂപമായ ചിദാത്മാവില്‍ ഉറപ്പിച്ച്‌ ലിംഗശരീരം ത്യജിച്ച്‌ 
സദാ കേവലാത്മസ്വരുപനായി ഭവിക്കുക. അനഘ, കണ്ണാടി 
യില്‍ ഒരു നഗരം കാണപ്പെടുന്നതുപോലെ ഏതൊന്നിലാണോ 
ഈ ജഗത്തിന്റെ പ്രതീതിയുണ്ടാകുന്നത്‌ ആ ബ്രഹ്മം ഞാന്‍ 
തന്നെയാണ്‌. എന്നു മനസ്സിലാക്കി നീ കൃതകൃത്യനായി ഭവി 


ച്ചാലും. 

11. അഹങ്കാര ഗ്രഹാന്മുക്തഃ 1 
സ്വരൂപമുപപദ്യതേ I 
ചന്ദ്രവദ്വിമലഃ പൂര്‍ണ്ണഃ 1 


സദാനന്ദഃ സ്വയം പ്രഭഃ 11 


12. ക്രിയാനാശേ ഭവേച്ചിന്താ 1 
നാശോ ! സ്മാദ്‌ വാസനക്ഷയഃ I 
വാസനാപ്രക്ഷയാന്മോക്ഷഃ I 


സാ ജീവന്മുക്തിരുച്യതേ 11 


13. സര്‍വത്ര സർവതഃ സര്‍വ- 


ബ്രഹ്മ മാത്രാവലോകനം 1 


സദ്ഭാവഭാവനാദാര്‍ഡ്്യാദ്‌ I 
വാസനാലയമശ്നുതേ 11 

14. പ്രമാദോ ബ്രഹ്മനിഷ്ഠായാം 1 
ന കര്‍ത്തവ്യ കദാചന I 
പ്രാമോദോ മൃത്യുരിത്യാഹു 1 
ര്‍വിദ്യായാം ബ്രഹ്മവാദിന 11 

15. യഥാപകൃഷ്ടം ശൈവാലം 1 
ക്ഷണമാത്രം ന തിഷ്ഠതി 
ആവ്യണോതി തഥാ മായാ 1 


പ്രാജ്ഞം വാപി പരാങ്മുഖം 11 


ആത്മ സ്വരൂപം പ്രാപിക്കുവാന്‍ അഹങ്കാരത്തില്‍ നിന്ന്‌ 
വിമുക്തനായ വ്യക്തിക്കു മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനു 
ശേഷം ചന്ദ്രനെന്നോണം നിര്‍മ്മലനായി സദാ ആനന്ദസ്വരൂപ 
ത്തില്‍ സ്വയം പ്രകാശിതനായിത്തീരുന്നു. ക്രീയാനാശത്തില്‍ 
ചിന്താനാശവും ചിന്താനാശത്തില്‍ വാസനാനാശവും ഉണ്ടാകു 
ന്നു. വാസനാനാശം തന്നെ മോക്ഷം. അതു തന്നെയാണ്‌ ജീവ 
ന്മുക്തി, സര്‍വത്ര സകലഭാഗത്തും എല്ലാറ്റിനെയും കേവലബ്ര 
ഹ്മസ്വരൂപമായി കാണുക എന്നുള്ള സദ്ഭാവന ദ്ൃഡ്ദമായിത്തീ 
രുമ്പോള്‍ വാസനാനാശം സംഭവിക്കുന്നു. ബ്രഹ്മനിഷ്ഠയില്‍ 
ഒരു കാരണവശാലും പ്രമാദം കാണിക്കരുത്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ അതു തന്നെയാണ്‌ മരണം എന്ന്‌ വേദാന്തികള്‍ പറയു 
ന്നു. പായല്‍ വെള്ളത്തില്‍ നിന്ന്‌ അല്പം തെറ്റി മാറിയാലും 
അത്‌ വീണ്ടും വെള്ളത്തെ ആവരണം ചെയ്യാതിരിക്കുന്നില്ല. 
അതുപോലെ ബുദ്ധിമാനായ വ്യക്തിയും ബ്രഹ്മനിഷ്ഠയില്‍ 
നിന്ന്‌ തെറ്റിമാറിയാല്‍ മായ അവനെ ആവരണം ചെയ്യാതിരി 
ക്കുകയില്ല. 

൨ 

16. ജീവതോ യസ്യ കൈവല്യം! 

വിദേഹോ ! പി സ കേവലഃ I 

സമാധിനിഷ്ഠതാമേത്യ 1 

നിര്‍വികല്പോ ഭവാനഘ I 
17. അജ്ഞാനഹൃദയ ഗ്രന്ഥേ- 

൪ നിഃശേഷവിലയസ്തദാ 1 

സമാധിനാ വികല്പേന 1 

യദാദ്വൈതാത്മദര്‍ശനം 11 
18. തത്രാത്മത്വം ദൃഡ്ദീകുര്‍വന 1 

അമാദിഷു സംത്യജന്‍ 1 

ഉദാസീനതയാ തേഷു 1 

തിഷ്ഠേത്‌ ഘടപടാദിവത്‌ 11 
19. ബ്രഹ്മാദിസ്തംബ പര്യന്തം I 

മൃഷാമാത്രാ ഉപാധയഃ 1 

തതഃ പൂര്‍ണ്ണം സ്വമാത്മാനം I 


പശ്യേദേകാത്മനാ സ്ഥിതഃ 11 


K 


20. സ്വയം ബ്രഹ്മാ സ്വയം വിഷ്ണുഃ 1 
സ്വയമിന്ദ്രഃ സ്വയം ശിവഃ I 
സ്വയം വിശ്വമിദം സര്‍വം 1 
സ്വസ്മാദന്യം ന കിഞ്ചന 11 
ആര്‍ക്ക്‌ ജീവിച്ചിരിക്കുമ്പോള്‍ തന്നെ കൈവല്യം ലഭിക്കാന്‍ 
കഴിയുന്നോ അവന്‍ ദേഹരഹിതനായിത്തീര്‍ന്നതിനു ശേഷവും 
ബ്രഹ്മസ്വരൂപനായിത്തീരും. അതിനാല്‍ അനഘ, നീ സമാധിനി 
ഷ്ഠനായി വികല്പ രഹീതനായിഭവിക്കുക. നിര്‍വികല്പ സമാ 
ധിയാല്‍ ആത്മദര്‍ശനം സാധിച്ചാല്‍ ഹൃദയത്തിലെ അജ്ഞാന 
ഗ്രന്ഥികള്‍ അറ്റുപോകുന്നു. ആത്മാവില്‍ ആത്മഭാവം ഉറപ്പിച്ച്‌ 
അഹങ്കാരാദികളിലുള്ള ആത്മഭാവം വെടിയുക. വസ്ത്രം, പാത്രം, 
മുതലായവയില്‍ ഉദാസീന ഭാവം വഹിക്കുന്നതുപോലെ തന്നെ 
അഹങ്കാരാദികളിലും ഉദാസീന ഭാവത്തോടെ ജീവിക്കണം. 
ബ്രഹ്മം മുതല്‍ പുല്‍ക്കൊടി വരെയുള്ള എല്ലാ ഉപാധികളും 
മിഥ്യയാണ്‌. അതിനാല്‍ സ്വരൂപത്തില്‍ സ്ഥിതിചെയ്യുന്ന പൂര്‍ണ്ണ 
മായ ആത്മാവിനെതന്നെ സകലയിടത്തും ദര്‍ശിക്കണം. 
ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും ശിവനും ജഗത്തും എന്നല്ല 
ഈ കാണുന്ന സകലതും ഞാന്‍ തന്നെ. എന്നില്‍ നിന്നും ഭിന്ന 
മായി ഒന്നുമില്ല എന്ന ചിന്താഗതി ഉണ്ടാകണം. 


21. സ്വാത്മത്യാരോപിതാശേഷാ 1 
ഭാസ വസ്തുനിരാസതഃ 1 
സ്വയമേവ പരം ബ്രഹ്മ 1 
പൂര്‍ണ്ണമദ്വയമക്രിയം 1 

22. അസത്‌ കല്പോ വികല്പോയം I 
വിശ്വമിത്യേകവസ്തുനാ I 
നിര്‍വികാരേ നിരാകാരേ I 
നിര്‍വിശേഷേ ഭിദാ കുതഃ 11 

23. ദൃഷ്ടദര്‍ശനദൃശ്യാദി- 
ഭാവശൂന്യേ നിരാമയേ 1 
കല്പാര്‍ണ്ണവ ഇവാത്യന്തം I 
പരിപൂര്‍ണ്ണേ ചിദാത്മനാ II 

24. തേജസീവ തമോ യത്ര [ 
വിലീനം ക്രാന്തി കാരണം 1 
അദ്വിതീയേ പരേ തതേേ I 
നിര്‍വിശേഷ ഭിദാകുതഃ 11 

25. ഏകാത്മകേ പരേ തതേ! 1 
ഭേദകര്‍ത്താ കഥം വസേത്‌ 1 
സുഷുപ്തൌ സുഖമാത്രായാം 1 
ഭേദഃ കനാവലോകിതഃ Il 
സ്വകീയമായ ആത്മാവില്‍ തന്നെ സകല വസ്തുക്കളു 

ടെയും പ്രതീതി കേവലം ആരോപിതമാകുന്നു. അത്‌ ദുരീകരി 


ച്ചാല്‍ സ്വയം പൂര്‍ണ്ണവും അദ്വൈതവും ക്രിയാശൂന്യവുമായ 
പരബ്രഹ്മമാകാന്‍ സാധിക്കും. ഒരേ ആത്മരൂപത്തിലുള്ള വസ്തു 


P 


ഇ 


വില്‍ ജഗദ്രൂപമായ വികല്പം തോന്നുന്നത്‌ മിഥ്യയാണ്‌. എന്തെ 
ന്നാല്‍ നിര്‍വികാരവും നിരാകാരവും അവയവരഹിതവുമായ 
വസ്തുവില്‍ എങ്ങനെയാണ്‌ ഭേദം സംഭവിക്കുക? ചിദാത്മാവ്‌ 
ദ്രഷ്ടാവ്‌ ദര്‍ശനം ദൃശ്യം എന്നീ ഭാവങ്ങളില്ലാത്തതും നിര്‍ദ്ദോ 
ഷവും പ്രളയസമുദ്രം പോലെ പരിപൂര്‍ണ്ണവുമാണത്‌. ആകാ 
ശത്തില്‍ അന്ധകാരം വിലയം പ്രാപിക്കുന്നതുപോലെ പരമത 
ത്വത്തില്‍ ശ്രമത്തിന്റെ കാരണം വിലയം പ്രാപിക്കുന്നു. അത്‌ 
അവയവരഹിതമാണ്‌ അതിനാല്‍ അതില്‍ എങ്ങനെ ഭേദം ഉണ്ടാ 
കാനാണ്‌? സുഷുപ്തിസുഖരൂപമാണ്‌. അതില്‍ ആര്‍ ഭേദം 
കാണുന്നു? 

26. ചിത്തമൂലോ വികല്പോയം 1 
ചിത്താഭാവേ നകശ്ചന 1 
അതശ്ചിത്തം സഹാധേഹി 1 
പ്രതൃഗ്രൂപേ പരാത്മനി 11 
27. അഖണ്ഡാനന്ദമാത്മാനം 1 
വിജ്ഞായ സ്വസ്വരൂപതഃ 1 
ബഹിരന്തഃ സദാനന്ദ 1 
രസാസ്വാദനമാത്മനി 11 
28. വൈരാഗ്യസ്യ ഫലം ബോധോ 1 
ബോധസ്യോപരതിഃ ഫലം 1 
സ്വാനന്ദാനുഭവാത്‌ ശാന്തി 1 
രേഷൈവോപരതേ ഫലം 11 

29. യദ്യുത്തരോത്തരാഭാവേ 1 
പൂര്‍വരൂപം തു നിഷ്ഫലം I 
നിവൃത്തിഃ പരമാ തൃപ്തി- 1 
രാനന്ദോ ! നുപമഃസ്വതഃ 11 
30. മായോപാധിര്‍ ജഗദ്യോനിഃ I 
സര്‍വജ്ഞത്വാദിലക്ഷണഃ 1 
പാരോക്ഷ്യശബലഃ സത്യാ- 
ദ്യാത്മകസ്തദ്‌ പദാഭിധഃ 11 


ചിത്തമാണ്‌ ഈ വികല്പത്തിന്‌ മൂലകാരണം. ചിത്തമി 
ല്ലെങ്കില്‍ യാതൊരു വിധ വിങ്കല്പവുമില്ല. അതിനാല്‍ നീ പ്രത്യ 
ഗ്സ്വരൂപമായ പരമാത്മാവില്‍ ചിത്തത്തെ ഏകാഗ്രമാക്കുക. 
അഖണ്ഡാനന്ദ സ്വരൂപമായ ആത്മാവ്‌ സ്വസ്വരൂപമാണെന്ന 
റിഞ്ഞ്‌ ഈ ആത്മാവില്‍ തന്നെ ബാഹ്യാഭ്യന്തരമായി എപ്പോഴും 
ആനന്ദരസമാസ്വദിക്കുക. വൈരാഗ്യത്തിന്റെ ഫലം ജ്ഞാനവും 
ജ്ഞാനത്തിന്റെ ഫലം ഉപരതിയുമാണ്‌. ആത്മാനന്ദനുഭൂതി 
യാല്‍ സിദ്ധിക്കുന്ന ശാന്തിയാണ്‌ ഉപരതിയുടെ ഫലം മുമ്പില്‍ 
സൂചിപ്പിച്ചവയില്‍ ഉത്തരോത്തരമായി ഒന്നുമില്ലെങ്കില്‍ ആദ്യ 
വസ്തുനിഷ്ഫലമാണ്‌. വിഷയങ്ങളില്‍ നിന്ന്‌ വിമുക്തി നേടു 
ന്നതിലാണ്‌ പരമതൃപ്തി ആത്മാനന്ദം അമുപമമാകുന്നു. മായോ 
പാധിയോടുകൂടിയതും ജഗത്തിന്റെ ഉല്പത്തിസ്ഥാനവും 
സര്‍വജ്ഞാത്വാദി ലക്ഷണയുക്തിവും പാരോക്ഷ്യ ശബളവും 
സത്യാദിസ്വരൂപവത്തുമായ പരമാത്മാവു തന്നെയാണ്‌ തത്‌ 
എന്ന ശബ്ദത്താല്‍ അറിയപ്പെടുന്നത്‌. 


K 


31. ആലംബനതയാ ഭാതി 1 

യോ! സ്മത്‌ പ്രത്യയശബ്ദയോഃ 1 

അന്തടകരണസംഭിന്ന- 

ബോധഃ സത്യം പദാഭിധഃ 11 
32. മായാവിദ്യേ വിഹായൈവ I 
ഉപാധിപരജീവയോഃ 1 
അഖണ്ഡം സച്ചിദാനന്ദം 1 
പരം ബ്രഹ്മ വിലക്ഷ്യതേ 11 
33. ഇത്ഥം വാക്യൈസ്തഥാര്‍ത്ഥാനു- 
സന്ധാനം ശ്രവണം ഭവേത്‌ 1 
യൂുക്ത്യാ സംഭാവിതത്വാനു- 
സന്ധാനാം മനനം തു തത്‌ 11 
34. താഭ്യാം നിര്‍വിചികിത്ധ്യേര്‍ത്യേ I 
ചേതസഃ സ്ഥാപിതസ്യ യത്‌ 1 
ഏകതാനത്വമേതദ്ധി I 
നിദിധ്യാസനമുച്യതേ 11 
35. ധ്യാതൃധ്യാനേ പരിത്യജ്യ 1 
ക്രമാത്‌ ധ്യേയൈക ഗോചരം [ 
നിവാതദീപവച്ചിത്തം 1 
സമാധിരഭിധീയതേ 1 
തന്നെ സംബന്ധിക്കുന്ന അനുഭവവും ശബ്ദാശ്രയവും 
അന്തഃകരണ സഭഭിന്ന ജ്ഞാനത്തോടു കൂടിയതുമായ ജീവനെ 
“ത്വം” എന്ന നിലയില്‍ വര്‍ണ്ണിക്കപ്പെടുന്ന പരമാത്മാവിന്‌ “മായ” 
എന്നും ജീവന്‍ “അവിദ്യ” എന്നും രണ്ട്‌ ഉപാധികളുണ്ട്‌. ഇവ 
കൈവിട്ടാല്‍ അഖണ്ഡസച്ചിദാനന്ദമയാ പരബ്രഹ്മം ലക്ഷീകരി 
ക്കും. ഇങ്ങനെ തത്‌ ത്വമസി എന്നീ വാക്യങ്ങളാല്‍ ജീവ്രബ 
ഹൈക്യരൂപത്തിലുള്ള അറ്ത്ഥം അനുസന്ധാനം ചെയ്യുന്ന 
താണ്‌ ശ്രണം. കേട്ടതിന്റെ അര്‍ത്ഥം യുക്തിപൂര്‍വ്വം ചിന്തിക്കു 
ന്നതാണ്‌ മനനം. ശ്രവണമനനങ്ങളാല്‍ സംശയരഹിതമായി 
സിദ്ധിച്ച അര്‍ത്ഥത്തില്‍ ചിത്തം സ്ഥാപിച്ചുറപ്പിക്കുന്നതാണ്‌ 
നിദിധ്യാസനം. ധ്യാതാവിനെയും ധ്യാനത്തെയും ഉപേക്ഷിച്ച്‌ 
ചിത്തം കേവലം ധ്യേയത്തെത്തന്നെ വിഷയരുപമായി കരുത 
ണം. പിന്നെ കാറ്റില്ലാത്ത സ്ഥാനത്ത്‌ സ്ഥാപിച്ച ദീപം പോലെ 
നിശ്ചമായിരിക്കണം. അത്‌ സമാധിയാണ്‌. 
36. വൃത്തയസ്തു തദാനീമ 1 

പ്യജ്ഞാതാ ആത്മഗോചരാ [ 

സ്മരണാദനുമീയന്തേ 1 


വ്യത്ഥിതസ്യ സമുത്ഥിതാ 11 


അനാദാവിഹ സംസാരേ 1 
സഞ്ചിതാ കര്‍മ്മ കോടയഃ I 
അനേന വിലയം യാന്തി 1 


ശുദ്ധോ ധര്‍മ്മോ വിവര്‍ദ്ധതേ 11 


Pp 


38. ധര്‍മ്മ മേഘമിമം പ്രാഹു 1 
സമാധിഃ യോഗവിത്തമഃ I 
വര്‍ഷത്യേഷ യഥാ ധര്‍മ്മാ I 


മൃതധാരാ സഹസ്രശഃ 11 


39. അമുനാ വാസനാജാലേ 1 
നിഃശേഷം പ്രവിലീയതേ [I 
സമൂലോന്മൂലിതോ പുണ്യ I 


പാപാഖ്യേ കര്‍മ്മസഞ്ചയേ 11 


40. വാക്യമപ്രതിബദ്ധം സത്‌ 1 

പ്രാക്‌ പരോക്ഷാവദാസതേ 1 

കരാമലകവത്‌ ബോധ 1 

മപരോക്ഷം പ്രസൂയതേ Il 

സമാധിയില്‍ വൃത്തികള്‍ ആത്മ രൂപവിയുക്തങ്ങളാണ്‌. 
അതുകൊണ്ട്‌ ഒന്നും തോന്നുന്നില്ല. എന്നാല്‍ സമാധിയില്‍ 
നിന്നുണര്‍ന്ന വ്യക്തിയുടെ ഉത്ഥാപിതവൃത്തികള്‍ സ്മരണ 
കൊണ്ട്‌ അനുമാനിക്കാം. ഈ അനാദിപ്രപഞ്ചത്തില്‍ കോടി 
ക്കണക്കിന്‌ കര്‍മ്മങ്ങള്‍ സഞ്ചിതമാണ്‌. എന്നാല്‍ ഈ സമാധി 
മുഖേന അവയെല്ലാം നഷ്ടമായിപ്പോകുന്നു. ശുദ്ധധര്‍മ്മങ്ങള്‍ 
വര്‍ദ്ധിക്കുന്നു. ഉത്തമയോഗവേത്താക്കള്‍ സമാധിയെ ധര്‍മ്മ 
മേഘമെന്ന്‌ പറയുന്നു. കാരണം അത്‌ മേഘമെന്നോണം 
അനേകം സഹസ്രം ധാരകളോടെ വര്‍ഷിക്കുന്നു. സമാധിയില്‍ 
വാസനാസമൂഹങ്ങള്‍ പൂര്‍ണ്ണമായും വിലയം പ്രാപിക്കുന്നു. 
പാപപുണ്യകര്‍മ്മസമൂഹങ്ങള്‍ നശിപ്പിക്കപ്പെടുമ്പോള്‍ ആ 
തത്ത്വമസി എന്ന വാക്യം ആദ്യം പരോക്ഷജ്ഞാനരൂപത്തില്‍ 
പ്രകാശിക്കുന്നു. പിന്നെ കൈയിലെ നെല്ലിക്കയെപ്പോലെ 
നിഷ്പ്രയാസം അപരോക്ഷ ജ്ഞാനം ലഭിക്കുന്നു. 
41. വാസനാനുദയോ ഭോഗ്യേ 1 

വൈരാഗ്യസ്യ തദാവധി 1 

അഹംഭാവോദയാ ഭാവോ 1 


ബോധസ്യ പരമാവധിഃ 11 


42. ലീനവ്യത്തേരനുല്പത്തിര്‍ 1 
മര്യാദോപരതേസ്തു സാ I 
സ്ഥിതപ്രജേഞാ യതിരയം 1 
യഃ സദാനന്ദമശ്നുതേ 11 

43. ബ്രഹ്മണ്യേവ വിലീനാത്മാ I 
നിര്‍വികാരോ വിനിഷ്ക്രിയഃ 11 

44. നിര്‍വികല്പാ ച ചിന്മാത്ര- 
വൃത്തിഃ പ്രജേഞതി കഥ്യതേ 1 
സാ സര്‍വദാ ഭവേദ്യസ്യ സ 1 


ജീവന്മുക്ത ഇഷ്യതേ 11 


K 


45. ദേഹേന്ദ്രിയേഷ്വഹംഭാവഃ 1 
ഇദംഭാവസ്തദന്യകേ 1 
യസ്യ നോ ഭവതഃ ക്വാപി 1 
സ ജീവന്മുക്തഃ ഉച്യതേ 11 
ഭോഗ്യപദാര്‍ത്ഥങ്ങളില്‍ താല്പര്യം ഉണ്ടാകരുത്‌. അങ്ങനെ 

താല്പര്യം ഉണ്ടാകാതിരുന്നാല്‍ വൈരാഗ്യമായി. അഹംഭാവം 

ഉണ്ടാകാന്‍ പാടില്ല. അഹംഭാവം തീരെയില്ലാതായാല്‍ അത്‌ 

ജ്ഞാനത്തിന്റെ പരാ കാഷ്ഠയാണ്‌. അതുപോലെ ലയം 

പ്രാപിച്ച വൃത്തികള്‍ വീണ്ടും ഉണ്ടാകരുത്‌. അത്‌ ഉപരതിയുടെ 
അവധിയാണ്‌. അങ്ങനെ സ്ഥിതപ്രജ്ഞ നായ യതി ആനന്ദമനു 
ഭവിക്കുന്നു. (ബഹ്മത്തില്‍ മനസ്സ്‌ ലയിച്ചവന്‍ നിര്‍വികാരനും 

നിഷ്ക്രിയനുമായിരിക്കും. ബ്രഹ്മവും ജീവനും ശോധിക്കപ്പെട്ട്‌ 
രണ്ടിന്റെയും ഏകീഭാവത്തില്‍ ലീനമായ വൃത്തിവികല്പ രഹി 
തവും ചൈതന്യരൂപവുമാകുന്നു. അപ്പോള്‍ അത്‌ പ്രജ്ഞ എന്ന്‌ 
പറയപ്പെടുന്നു. ആരിലാണോ ഈ പ്രജ്ഞ സര്‍വദാ ഉള്ളത്‌ 

അവന്‍ ജീവന്മുക്തനാണ്‌. ദേഹേന്ദ്രിയാദികളില്‍ അഹംഭാവ 

മില്ലാത്തവനും ഇതല്ലാതെ അന്യപദാര്‍ത്ഥങ്ങളില്‍ ഇത്‌ എന്റെ 
താണ്‌ എന്ന ഭാവമില്ലാത്തവനും ജീവന്മുക്തനാകുന്നു. 


46. ന പ്രത്ൃഗ്‌ ബ്രഹ്മണോര്‍ ഭേദം I 
കദാപി ബ്രഹ്മസര്‍ഗ്ഗയോഃ I 
പ്രജ്ഞയാ യോ വിജാനാതി 1 


സ ജീവന്മുക്ത ഇഷ്യതേ 11 


47. സാധുഭിഃ പൂജ്യമാനേ f സ്മിന്‍ 1 
പീഡ്യമാനേ f പി ദുര്‍ജനൈഃ 1 
സമഭാവോ ഭവേദ്യസ്യ 1 


സ ജീവന്മുക്ത ഇഷ്യതേ 11 


48. വിജ്ഞാത ബ്രഹ്മ തത്വസ്യ 1 
യഥാപൂർവം ന സംസൃതിഃ 1 
അസ്തി ചേന്ന സ വിജ്ഞാതഃ [I 


ബ്രഹ്മ ഭാവോ ബഹിര്‍ മുഖഃ 11 


49. സുഖാദ്യനുഭവോ യാവ- I 
ത്താവത്‌ പ്രാരബ്ധമിഷ്യതേ I 
ഫലോദയഃ ക്രിയാപൂര്‍വോ 1 


നിഷ്ര്രിയോ നഹി കുത്രചിത്‌ 11 


50. അഹം ബ്രഹ്മേതി വിജ്ഞാനാത്‌ 
കല്പകോടി ശതാര്‍ജ്ജിതം I 
സഞ്ചിതം വിലയം യാതി I 
പ്രബോധാത്‌ സ്വപ്നകര്‍മ്മവത്‌ 11 
ജീവാത്മ പരമാത്മാക്കള്‍ ഒന്നാണെന്നും ബ്രഹ്മത്തിനു 


സൃഷ്ടിക്കും തമ്മില്‍ ഭേദമില്ലെന്നും ബുദ്ധികൊണ്ട്‌ അറിയുന്ന 
വനാണ്‌ ജീവന്മുക്തന്‍. സജ്ജനങഅങള്‍ പൂജിച്ചാലും ദുര്‍ജ 


P 


ഇ 


നങ്ങള്‍ പീഡിപ്പിച്ചാലും സദാ സകലരോടും സമഭാവന 

പുലര്‍ത്തുന്ന വനാണ്‌ ജീവന്മുക്തന്‍. ബ്രഹ്മ തത്വം ഗ്രഹിച്ചവന്റെ 
ദൃഷ്ടിയില്‍ പ്രപഞ്ചം മുമ്പു കണ്ടതുപോലെയല്ല കാണപ്പെടു 

ക. അവന്‍ മുമ്പുകണ്ടതുപോലെ തന്നെയാണ്‌ പ്രപഞ്ചം കാണു 
ന്നതെങ്കില്‍ അവന്‍ ബ്രഹ്മഭാവം അറിഞ്ഞിട്ടില്ല. കേവലം 

ബഹിര്‍മുഖനാണവന്‍. സുഖാദ്യനുഭൂതികള്‍ ഉള്ളിടത്തോളം 

പ്രാരബ്ധ കര്‍മ്മവും ഉണ്ട്‌. കാരണം ഓരോ ഫലോദയവും സംഭ 
വിക്കുന്നത്‌ ക്രിയാപൂര്‍വമാണ്‌. ക്രിയകൂടാതെ ഫലമില്ല. 

ഉണര്‍ന്നതിനുശേഷം സ്വപ്നത്തിലെ ക്രിയ അവസാനിക്കുന്ന 

തുപോലെ “ഞാന്‍ ബ്രഹ്മമാണ്‌. എന്ന ബോധം ജനിച്ചുകഴി 

ഞ്ഞാല്‍ കോടിക്കണക്കിന്‌ ജന്മംകൊണ്ട്‌ ആര്‍ജ്ജിച്ച സഞ്ചിത 
കര്‍മ്മങ്ങളും നശിച്ചുപോകുന്നു. 


51. സ്വമസംഗമുദാസീനം 1 
പരിജ്ഞായ നഭോ യഥാ I 
ന ശ്ലിഷ്യതേ യതിഃ കിഞ്ചിത്‌ 1 


കദാചിത്‌ ഭാവി കര്‍മ്മഭിഃ 11 


52. ന നഭോ ഘടയോഗേന 1 
സുരാഗന്ധേന ലിപ്യതേ I 
തഥാ 1 ത്മോപാധി യോഗേന 1 


തദ്ധര്‍മ്മോ നൈവ ലിപ്യതേ 11 


53. ജ്ഞാനോദയാത്പുരാരബ്ധം 1 
കര്‍മ്മ ജ്ഞാനാനി നശ്യതി I 
അദത്വാ സ്വഫലം ലക്ഷ്യ- I 
മുദ്ദിശ്യോത്സൃഷ്ടബണവത്‌ 11 

54. വ്യാരഘാബുദ്ധ്യാ വിനിര്‍മുക്തോ 
ബാണഃപശ്ചാത്തു ഗോമത 1 
ന തിഷ്ഠതി ഭിനത്യേവ 1 


ലക്ഷ്യം വേഗേന നിര്‍ഭരം 11 


55. അജരോസ്മ്യമരോസ്മീതി 1 
യ ആത്മാനം പ്രപദ്യതേ I 
തദാത്മനാ തിഷ്ഠതോസ്യ കുതഃ 1 


പ്രാരബ്ധകല്പനാ 1 


താന്‍ ആകാശമെന്നോണം അസംഗനാണെന്ന്‌ നല്ലപോലെ 
ഗ്രഹിച്ച്‌ യോഗി ഭാവികര്‍മ്മങ്ങളില്‍ അല്പവും ലിപ്തനാകു 
ന്നില്ല. മദ്യകുംഭത്തില്‍ കാണപ്പെടുന്ന ആകാശം മദ്യഗന്ധ 
ത്താല്‍ ലിപ്തമാകുന്നില്ല. അതുപോലെ ഉപാധി യോഗത്താല്‍ 
ആത്മാവ്‌ അതിന്റെ ധര്‍മ്മങ്ങളാല്‍ ലിപ്തനാകില്ല. ലക്ഷ്യം മുന്‍ 
നിര്‍ത്തി വിട്ടബാണം ലക്ഷ്യം ഭേദിക്കും. അതുപോലെ 
ജ്ഞാനോദയത്തിനു മുമ്പ്‌ ചെയ്യപ്പെട്ട കര്‍മ്മങ്ങള്‍ ജ്ഞാനോദ 
യത്തിനുശേഷം ഫലം നല്‍കും. ചെയ്തതിന്റെ ഫലം എന്നാ 
യാലും അനുഭവിക്കണം. ജ്ഞാനം കൊണ്ട്‌ കര്‍മ്മനാശം സംഭ 
വിക്കുന്നില്ല. കടുവയെ ഉദ്ദേശിച്ച്‌ അയച്ച അമ്പ്‌ പശുവിലാണ്‌ 
കൊണ്ടതെന്ന്‌ ബോധ്യം വന്നാലും തടയാന്‍ സാധ്യമല്ല. ബാണം 
ലക്ഷ്യം തകര്‍ക്കും, അതുപോലെ ചെയ്യപ്പെട്ട കര്‍മ്മം 


ജ്ഞാനോദയത്തിനുശേഷവും ഫലം നല്‍കുന്നു. ഞാന്‍ a 
രനാണ്‌, ഞാന്‍ അമരനാണ്‌, എന്ന നില കൈവന്നവന്‍ ആത്മ 
രൂപനാകുന്നു. അവന്‌ പ്രാരബ്ധ കര്‍മ്മ സങ്കല്പങ്ങള്‍ എവി 
ടെയാണ്‌? ജ്ഞാനിക്ക്‌ പ്രാരബ്ധ കര്‍മ്മങ്ങളുമായി ബന്ധം ഇല്ല 
തന്നെ. 
56. പ്രാരബ്ധം സിദ്ധ്യതി തദാ I 

യദ്‌ ദേഹാത്മനാ സ്ഥിതിഃ I 

ദേഹാത്മഭാവോ നൈവേഷ്ടം 1 


പ്രാരബ്ധം ത്യജ്യതാമതഃ 11 


57. പ്രാരബ്ധ കല്പനാപ്യസ്യ I 
ദേവസ്യ ശ്രാന്തിരേവ ഹി 11 

58. അധ്യസ്തസ്യ കുതസ്തത്വ 1 
മസത്യസ്യ കുതോജനിഃ 1 
അജാതസ്യ കുതോ നാശഃ I 


പ്രരബ്ധമസതഃ കുതഃ Il 


59. ജ്ഞാനേന ജ്ഞാനകാര്യസ്യ 1 

സമൂലസ്യ ലയോ യദി 1 

തിഷ്ഠത്യയം കഥം ദേഹ I 

ഇതി ശങ്കവതോ ജഡാന്‍ 11 

പ്രാരബ്ധം ഉണ്ടായിരിക്കുന്നത്‌ ദേഹത്തില്‍ ആത്മബുദ്ധി 
യുള്ളപ്പോളാണ്‌. എന്നാല്‍ ശരീരത്തില്‍ ആത്മഭാവം സങ്കല്പി 
ക്കുക ഒരിക്കലും (്രിയമല്ല. അതിനാല്‍ ദേഹത്തിലെ ആത്മ 
ബുദ്ധി ത്യജിച്ച്‌ പ്രാരബ്ധ കര്‍മ്മം ത്യജിക്കുക. ദേഹഭ്രാന്തി ജീവി 
കളുടെ പ്രാരബ്ധകര്‍മ്മസങ്കല്പം മാത്രമാണ്‌. എന്നാല്‍ ഭ്രാന്തി 
യാല്‍ സങ്കപ്ലിക്കപ്പെട്ടത്‌ സത്യമാകുന്നതെങ്ങനെ? സത്യമല്ലാത്ത 
തിന്‌ ജന്മമെവിടെ? ജന്മമില്ലല്ലാത്തതിന്‌ നാശമെവിടെ? ഇങ്ങനെ 
അസത്തും അവസ്തു രൂപവും ആയ ഒന്നിന്‌ എവിടെയാണ്‌ 
പ്രാരബ്ധ കര്‍മ്മം? ശരീരം അജ്ഞാനകാര്യമാണ്‌? ജ്ഞാന 
ത്താല്‍ അത്‌ സമൂലം നഷ്ടമായാല്‍ പിന്നെ ദേഹത്തിന്റെ നില 
നില്‍പ്പെന്ത്‌? ഇങ്ങിനെ സംശയിക്കുന്ന ജ്ഞാനികള്‍ക്ക്‌ സമാ 
ധാനമായിട്ടു ശ്രുതി ബാഹൃദൃഷ്ട്യഠ പ്രാരബ്ധത്തെപ്പറ്റി പ്രസ്താ 
വിച്ചിട്ടുണ്ട്‌. 
60. സമാധാതും ബാഹൃദൃഷ്ട്യാ I 

പ്രാരബ്ധം വദതിശ്രുതിഃ I 

നതു ദേഹാദി സത്യത്വ 1 


ബോധനായ വിപശ്ചിതാം 11 


61. പരിപൂര്‍ണ്ണമനാദ്യന്ത 1 
മപ്രമേയമവിക്രിയം 1 
സദ്ഘനം ചിദ്ഘനം നിത്യ I 


മാനന്ദ ഘനമവ്യയം 11 


62. നിര്‍ ഗുണം നിഷ്‌ക്രിയം സൂക്ഷ്മം I 


നിര്‍വികല്പം നിരഞ്ജനം 1 


ത 


അതിരുപ്യസ്വരൂപം യ- 


മനോ വാചാ മഗോചരം 11 


63. സത്‌ സമൃദ്ധം സ്വതഃ സിദ്ധം I 
ശുദ്ധം ബുദ്ധ മനോ ദൃശം 1 
ഏകമേവാദ്വയം ബ്രഹ്മ I 


നേഹ നാനാസ്തി കിഞ്ചന Il 


64. സ്വാനുഭൂത്യാ സ്വയം ജ്ഞാത്വാ 1 
സ്വമാത്മാനമഖണ്ഡിതം 1 
സസിദ്ധഃ സസുഖം തിഷ്ഠ I 


നിര്‍വികല്പാത്മനാത്മനി 11 


65. ക്വ ഗതം കേന വാ നീതം I 
കുത്ര ലീനമിദം ജഗത്‌ 1 
അധുനൈവ മയാ ദൃഷ്ടം I 


നാസ്തി കിം മഹദദ്ഭുതം 11 


66. കിം ഹേയം കിമുപാദേയം I 
കിമന്യത്‌ കിം വിലക്ഷണം 1 
അഖണ്ഡാനന്ദപീയു ഷ- 


പൂര്‍ണ്ണ ബ്രഹ്മ മഹാര്‍ണ്ഠവേ 
ണ ണ 


ബാഹൃദൃഷ്ട്യാ ദേഹാദികള്‍ സത്യമാണ്‌ എന്ന്‌ ജ്ഞാനി 
കളെ തൃപ്തിപ്പെടുത്താന്‍ പറയുന്നു. വാസ്തവത്തില്‍ പരി 
പൂര്‍ണ്ണവും അനാദ്യന്തവും അപ്രമേയവും അവിക്രയവും 
സദ്ഘനവും ചിദ്ഘനവും നിത്യവും ആനന്ദഘനവും അവ്യ 
യവും ഏകരസവും പൂര്‍ണ്ണവും അനന്തവും സര്‍വതോമു 
ഖവും അഹേയവും അനുപാദേയവും അനാധേയവും അനാ 
ശ്രയവും നിര്‍ഗുണവും നിഷ്ക്രിയവും സൂക്ഷ്മവും ആണ്‌ 
ബ്രഹ്മം. ഇങ്ങനെ സ്വാനുഭൂതിയില്‍ സ്വയം സ്വാത്മാവിനെ 
അഖണ്ഡിതമെന്നു കരുതി സിദ്ധി പ്രാപിച്ച്‌ നിര്‍വികല്പ സ്വരൂ 
പമായ ആത്മാവില്‍ സുഖപൂര്‍വം സ്ഥിതി ചെയ്യുന്ന ഗുരുവിന്റെ 
ഉപദേശം കേട്ട്‌ ശിഷ്യന്‍ ജ്ഞാനിയായിത്തീര്‍ന്ന്‌ പറഞ്ഞു. ഈ 
ലോകത്തെ ഞാന്‍ ഇപ്പോള്‍ കണ്ടതാണ്‌. അത്‌ എവിടെപ്പോയി? 
അതിനെ ആരെടുത്തു? അതെങ്ങനെ വിലയം പ്രാപിച്ചു? അതി 
ല്ലാതെ പോയത്‌ അത്ഭുതം തന്നെ. അഖണ്ഡമായ ആനന്ദാമൃത 


ത്താല്‍ പൂര്‍ണ്ണമായ ഈ ബ്രഹ്മമാകുന്ന സമുദ്രത്തില്‍ eel 
എന്താണ്‌ തൃജിക്കാനുള്ളത്‌? എന്താണ്‌ സ്വീകരിക്കാനുള്ളത്‌ 
വേറെന്താണുള്ളത്‌? വില ക്ഷണമായിട്ടുള്ളതെന്താണ്‌? 


68. ന കിഞ്ചിദത്ര പശ്യാമി 1 
ന ശൃണോമി നവേദ്മ്യഹം I 
സ്വാത്മനൈവ സദാനന്ദ 1 


രൂപേണാസ്മി സ്വലക്ഷണഃ 11 


69. അസംഗോ 1 ഹമനം ഗോ! ഹ- 
മലിംഗോ f ഹ മഹം ഹരിഃ I 
പ്രശാന്തോ  ഹമനന്തോഹം I 


പരിപൂര്‍ണ്ണശ്ചിരന്തനഃ 11 


70. അകര്‍ത്താ 1 ഹമഭോക്താഹ- 
മവികാരോ 1 ഹമവ്യയഃ 1 
ശുദ്ധോ ബോധ സ്വരൂപോ ₹ ഹം I 


കേവലോ f ഹം സദാശിവഃ I 


71. ഏതാം വിദ്യാം അപാന്തരതമായ ദദന. അപാന്തര 
തമോ ബ്രഹ്മണേ ദദൌ. ബ്രഹ്മാഘോരാംഗിരസേ ദദന. 
ഘോരാംഗിരാഃ രൈക്വായ ദദന. രൈക്വോരാമായ ദദ൬. 
രാമഃ സര്‍വേഭ്യോഃ ഭൂതേഭ്യോ ദദാവിത്യേതന്നിര്‍വാണാ 
നുശാസനം വേദാനുശാസനം വേദാനുശാസനമിത്യു 
പനിഷത്ത്‌. 


ഞാന്‍ ഇവിടെ ഒന്നും അറിയുന്നില്ല. കേള്‍ക്കുന്നില്ല. 
കാരണം ഞാന്‍ സദാ ആനന്ദസ്വരൂപമായ സ്വാത്മരൂപത്തില്‍ 
തന്നെയാണ്‌ ഞാന്‍ സ്വയം സ്വലക്ഷണയുതനാണ്‌. ഞാന്‍ 
അസംഗനും അശരീരനും അലിംഗനും ഹരിയുമാണ്‌ ഞാന്‍ 
എത്രയും ശാന്തനും അനന്തനും ചിരന്തനനുമാണ്‌. ഞാന്‍ 
കര്‍ത്താവല്ല. ഭോക്താവല്ല. ഞാന്‍ നിര്‍വികാരനും അവിനാ 
ശിയും ശുദ്ധനും ജ്ഞാനസ്വരൂപനുമാകുന്നു. ഞാന്‍ കേവലം 
സദാശിവനാണ്‌. ഈ വിദ്യ ഗുരു ശിഷ്യനായ അപാന്തരതമന്‌ 
കൊടുത്തു. അപാന്തരതമന്‍ ബ്രഹ്മാവിനും ബ്രഹ്മാവ്‌ ഘോരാം 
ഗിരസ്സിനും ഘോരാംഗിരസ്സ്‌ രൈക്വനും രൈക്വന്‍ രാമനും രാമന്‍ 
സമസ്ത പ്രാണികള്‍ക്കും നല്‍കി. അങ്ങനെ ഇത്‌ നിര്‍വാണാ 
നുശാസനമാണ്‌. വേദാനുശാസനമാണ്‌, വേദാനുശാസനമാണ്‌. 


അദ്ധ്യാത്മോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


K 


പ അഖ്ചൃൂയതാരകോപന്ദ്ഷത്ത൦ 


ശാന്തിപാഠം 


ഓം. പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ 

ണ ണ ണ ണ 

മുദച്യുതേ. പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാവ 
ശിഷ്യതേ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഈ പരബ്രഹ്മം പൂര്‍ണ്ണമാണ്‌. ഈ പ്രപഞ്ചം പൂര്‍ണ്ണമാ 
ണ്‌. പൂര്‍ണ്ണ്രബഹ്മത്തില്‍ നിന്നും പൂര്‍ണ്ണരപപഞ്ചം ഉണ്ടായി. 
പൂര്‍ണ്ണത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണത്തെ എടുത്താലും പൂര്‍ണ്ണം തന്നെ 
അവശേഷിക്കുന്നു. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. അഥാ തോ / ദ്യ താരകോപനിഷദം 
വ്യാഖ്യാസ്യാമോ യതയേ ജിതേന്ദ്രിയായ ശമദ 
മാദി ഷഡ്‌ ഗുണപൂര്‍ണ്ണായ. 


2. ചിത്സ്വരുപോ /ഹമിതി സദാ ഭാവയിന്‍ സമ്യങ് 
നിമീലിതാക്ഷഃ കിഞ്ചിദുന്മീലിതാക്ഷോ വാ/ന്തര്‍ 
ദൃഷ്ട്യാ ശ്രൂദഹരാദുപരീ സച്ചിദാനന്ദ തേജഃ കുട 
രൂപം പരം ബ്രഹ്മവലോകയം സ്ത്രദുപോ ഭവതി. 


3. ഗര്‍ഭജന്മജരാമണ സംസാരമഹദ്‌ ഭയാത്‌ സംതാര 
യതി തത്സാ താരകമിതി. ജീവേശ്വര മായികന 
വിജ്ഞായ സര്‍വവിശേഷം നേതി നേതീതി 
വിഹായ യദവശിഷ്യതേ തദദ്വയം ബ്രഹ്മ. 


4. തത്സദ്ധ്യൈ ലക്ഷ്യ ര്രയാനു സന്ധാനഃ കര്‍ത്തവ്യ; 


അനന്തരം അദ്വയതാരകോപനിഷത്തിനെപ്പറ്റി വിശദീക 
രിക്കാം. അത്‌ ജിതേന്ദ്രിയന്മാരും ശമദമാദി ഷഡ്ഗുണയുക്ത 
രുമായിട്ടുള്ള സംന്യാസികള്‍ക്ക്‌ വേണ്ടിയുള്ളതാണ്‌. കണ്ണു 
കള്‍ അടച്ചോ പകുതി അടച്ചോ ആന്തരദൃഷ്ടികൊണ്ട്‌ പുരി 
കങ്ങള്‍ക്ക്‌ മുകളിലുള്ള സ്ഥാനത്ത്‌ “ഞാന്‍ ചിത്സ്വരൂപനാണ്‌' 
എന്ന്‌ നിരന്തരം ചിന്തിച്ചുകൊണ്ട്‌ സച്ചിദാനന്ദ തേജഃ സ്വരൂ 
പമായ പര(്രഹ്മത്തെ ദര്‍ശിച്ചാല്‍ തദ്രൂപം ലഭിക്കുന്നു. 
ഏതൊരു മന്ത്രം ഗര്‍ഭജന്മ ജരാമരണ സംസാരാദി മഹാപാപ 
ങ്ങളില്‍ നിന്നും തരണം ചെയ്യിപ്പിക്കുന്നത്‌ അത്‌ താരകബ്ര 
ഹ്മമെന്ന്‌ പറയപ്പെടുന്നു. ജീവേശ്വരന്മാര്‍ മായികമാണെന്ന 
റിഞ്ഞ്‌ മറ്റുള്ളതെല്ലാം “നേതി” “നേതി” എന്നു പറഞ്ഞുകൊണ്ട്‌ 
ശേഷിക്കുന്നതെന്താണോ അതാണ്‌ ബ്രഹ്മം. അദ്വയ ബ്രഹ്മ 
സിദ്ധിക്കു മൂന്നു ലക്ഷ്യങ്ങള്‍ അനുസന്ധാനം ചെയ്യേണ്ട 
തുണ്ട്‌. 


5. ദേഹമധ്യേ ബ്രഹ്മനാഡീ സുഷുമ്നാ സൂര്യരൂപിണീ 
പൂര്‍ണ്ണ ചന്ദ്രാഭാ വര്‍ത്തതേ. സാ തു മൂലാധാരാദാ 
രഭ്യ ര്രഹ്മര്രന്ധ ഗാമിനീ ഭവതി. തന്മധ്യേ തടിത്‌ 
കോടിസമാന കാന്ത്യാ മൃണാളസൂര്തവത്‌ 
സൂക്ഷ്മാംഗീ കുണ്‍ഡലിനീതി പ്രസിദ്ധാസ്തി. താം 
ദൃഷ്ട്വാ മനസൈവ നരഃ സര്‍വപാവിപനാശദ്വാര 


മുക്തോ ഭവതി. ഫാലോര്‍ധ്വ ഗളലലാട വിശേഷമ 
ണ്ഡലേ നിരന്തരം തേജസ്താരകയോഗ വിസ്ഫുര 
ണേന പശൃതി ചേത്‌ സിദ്ധോ ഭവതി. തര്‍ജന്യ 
ഗ്രോന്‍മീലിത കര്‍ണ്ണ രന്ധരദ്വയേ തത്രഫൂത്‌ കാര 
ശബ്ദോ ജായതേ. തത്രസ്ഥിതേ മനസി ചക്ഷുര്‍ മധ്യ 
ഗത നീലജ്യോതിഃ സ്ഥലം വിലോക്യാന്തര്‍ ദൃഷ്ട്യാ 
നിരതിശയ സുഖം പ്രാപ്നോതി. ഏവം ഹൃദയേ പശ 
അയതി. ഏവമന്തൂര്‍ ലക്ഷണം മുമുക്ഷു ഭിരൂപാസ്യം. 


ദേഹത്തിന്റെ മധ്യത്തില്‍ സുഷുമ്ന എന്ന ബ്രഹ്മനാഡി 
പൂര്‍ണ്ണചന്ദ്രനെന്നോണം പ്രകാശയുക്തമായി സ്ഥിതിചെയ്യു 
ന്നു. അത്‌ മൂലാധാരത്തില്‍ നിന്നാരംഭിച്ച്‌ ്രഹ്മര്രന്ധം വരെ 
പോകുന്നു. ഈ നാഡിയുടെ മധ്യത്തില്‍ കോടി മിന്നല്‍ പിണ 
രിനു തുല്യമായി കാന്തിയോടു കൂടിയതും താമര വളയം 
പോലെ സൂക്ഷ്മവുമായ പ്രശസ്തമായ കുണ്ഡലിനീ ശക്തി 
സ്ഥിതിചെയ്യുന്നു. മനസാ അത്‌ ദര്‍ശിച്ചാല്‍ മനുഷ്യന്‍ പാപ 
വിമുക്തനായി തീരുന്നു. നെറ്റിയുടെ മുകളില്‍ ഒരു വിശേഷ 
മണ്ഡലത്തില്‍ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്സിനെ താര 
കയോഗസ്ഫുരണത്താല്‍ കണ്ടാല്‍ അവന്‍ സിദ്ധനായിത്തീ 
രും. രണ്ടു ചെവിയുടെ ദ്വാരങ്ങളും ചൂണ്ടുവിരലിന്റെ അഗ്രം 
കൊണ്ട്‌ അടച്ചാല്‍ ഒരു ഫുത്കാരശബ്ദം കേള്‍ക്കാം. അതില്‍ 
മനസ്സുറപ്പിച്ചും കണ്ണുകളുടെ മധ്യത്തിലുള്ള നീല ജ്യോതി 
സ്ഥാനത്തെ അന്തര്‍ദൃഷ്ട്യാ കാണുന്ന പക്ഷം അങ്ങേ 
അറ്റത്തെ സുഖം ലഭിക്കുന്നു. അപ്രകാരം ഹൃദയത്തില്‍ ദര്‍ശി 
ക്കാന്‍ കഴിയും ഇങ്ങനെയുള്ള അന്തര്‍ലക്ഷണത്തെ മോക്ഷം 
ഇച്ഛിക്കുന്നവന്‍ ഉപാസിക്കേണ്ടതാണ്‌. 


6. അഥ ബഹിര്‍ലക്ഷ്യ ലക്ഷണം നാസികാഗ്രേചതുഭിഃ 
ഷഡ്‌ ഭിരഷ്ടഭിര്‍ ദശഭിര്‍ ദ്വാദശഭി: ക്രമാദം ഗുലാന്തേ 
നീലദ്യുതി ശ്യാമത്വ സദൃഗ്‌ രക്ത ഭംഗീസ്ഫുരത്‌ പീത 
ശുക്നടവര്‍ണ്ണ ദയോ പേത വ്യോമയദിപശ്ൃതി സ തു 
യോഗി ഭവതി. ചലദൃഷ്ട്യഠ വ്യോമഭാഗ വീക്ഷിതുഃ 
പുരുഷസ്യ ദൃഷ്ട്യഗ്രേ ജ്യോതിര്‍മയൂഖാഃ വര്‍ത്തന്തേ. 
തദുര്‍ശനേന യോഗീ ഭവതി. തപ്ത കാഞ്ചന സങ്കാശ 
ജ്യോതിര്‍മയുഖാ അപാം ഗാന്തേ ഭൂമ വാ പശ്യതി. 
തദ്ദൃഷ്ടിഃ സ്ഥിരാ ഭവതി. ശീര്‍ഷോ പരി ദ്വാദശാം 
ഗുല സമീക്ഷിതുരമൃതത്വം ഭവതി. യ്ത കുത്ര 
സ്ഥിതസ്യ ശിരസി വ്യോമ ജ്യോതിര്‍ ദൃഷ്ടം ചേത്‌ 
സതുയോഗീ ഭവതി. 

ബാഹ്യ ലക്ഷണങ്ങളെപ്പറ്റി പറയുന്നു. മൂക്കിന്റെ അഗ്ര 
ഭാഗത്തുനിന്നും യഥാക്രമം നാല്‍, ആറ്‌, എട്ട്‌, പത്ത്‌, പന്ത്രണ്ട്‌ 
അംഗുലം അകലത്തില്‍ കറുപ്പും നീലയും വര്‍ണ്ണം പോലു 
ള്ളതും ചുമന്ന വണ്ടിന്റെ നിറം കലര്‍ന്നതും അതോടൊപ്പം 
മഞ്ഞ, വെളുപ്പ്‌ ഈ നിറം തോന്നിക്കുന്നതുമായ പ്രകാശം 


P 


ഇ 


ആകാശത്തില്‍ കാണുന്നവന്‍ യോഗിയായിത്തീരും. ചഞ്ചല 
ദൃഷ്ട്യാ ആകാശത്തുനോക്കിയാല്‍ പ്രകാശകിരണങ്ങള്‍ 
കാണാം. അതു കാണുന്നവന്‍ യോഗിയാകും. ദൃഷ്ടിയുടെ 
അഗ്രഭാഗത്ത്‌ ചുട്ടുപഴുപ്പിച്ച സ്വര്‍ണ്ണത്തിനൊത്ത ജ്യോതിര്‍മ 
യൂഖങ്ങള്‍ കാണുമ്പോള്‍ ആ ദൃഷ്ടി സ്ഥിരമാകുന്നു. തലയ്ക്ക്‌ 
മുകളില്‍ പന്ത്രണ്ടംഗുലം അകെല ജ്യോതിസ്സിനെ കാണുന്ന 
വന്‍ അമൃതത്വം പ്രാപിക്കുന്നു. എവിടെ നിന്നാലും കൊള്ളാം. 
തലയ്ക്കു മുകളില്‍ വ്യോമജ്യോതിസ്സു കാണുന്നവന്‍ യോഗി 
യായി ഭവിക്കുന്നു. 


7. അഥ മധ്യ ലക്ഷ്യലക്ഷണം. പ്രാതശ്ചി (്താദി 
വര്‍ണ്ണാ ഖണ്ഡ സുര്യച്രകവദ്‌ വഹ്നി ജ്വാലാ വലീ 
വത്ത ദ്വിഹീനാന്തരീക്ഷമത്‌. പശ്യതി തദാകാരാകാ 
രിതയാ അവതഷ്ഠതി. തത്‌ ഭൂയോ ദര്‍ശനേന ഗുണ 
രഹിതാകാശം ഭവതി. വിസ്ഫുരത്താരകാകാര സംദീ 
പ്യമാനാഗാഡ തമോപമം പരമാകാശം ഭവതി. കാലാ 
നലസമദ്യോതമാനം മഹാകാശം ഭവതി. സര്‍വോത്ക്യ 
ഷ്ടപരമദ്യുതി പ്രദ്യോതമാനം തത്വാകാശം ഭവതി. 
കോടിസൂര്യ്രകാശ വൈഭവ സങ്കാശം സൂര്യാകാശം 
ഭവതി. ഏവം ബാഹ്യാഭ്യന്തരസ്ഥവ്യോമ പഞ്ചകം 
താരക ലക്ഷ്യം. തദ്ദര്‍ശീ വിമുക്തഫലസ്താദൃഗ്വ്യോമ 
സമാനോ ഭവതി. തസ്മാത്താരക ഏവ ലക്ഷ്യ 
നസ്ക ഫലപ്രദം ഭവതി. തത്താരകം ദ്വിവിധം 
പൂര്‍വാര്‍ധ താരകം ഉത്തരാർധം അണനസ്കര ചേതി. 
തദേഷ ശ്ലോകോ ഭവതി. 


8. തദ്യോഗം ചദ്വിധാ വിദ്ധിപൂര്‍വോത്തരം വിധാനതഃ 
പൂര്‍വം തു താരകം വിദ്യാ ദ മനസ്കം തദുത്തരമി 
തി. 


മധ്യലക്ഷ്യ ലക്ഷണങ്ങള്‍ പ്രഭാതകാലത്ത്‌ ചിത്രാദി 
വര്‍ണ്ണയുക്തമായ അഖണ്ഡ സൂര്യന്‍ ച്രകരം പോലെയും 
അഗ്നി ജ്വാലപോലെയും അവയില്ലാതെ ആകാശത്തിനു തുല്യ 
മായും കാണപ്പെടും. ആ ഭാവത്തില്‍ സ്ഥിരമായി നില്ക്കാം. 
അതിന്റെ കര്‍ശനത്താല്‍ വീണ്ടും നിര്‍ഗുണാകാരമായി തീരു 
ന്നു. തിളങ്ങുന്ന നക്ഷത്രം പോലെ പ്രകാശിതവും പ്രഭാത 
ത്തിലെ ഇരുട്ടുപോലെയുമാണ്‌ ചരമാകാശം. മഹാകാശമാകട്ടെ 
കാലാനലനൊപ്പം പ്രകാശമാനമാണ്‌. തത്വാകാശം ഉത്കൃഷ്ട 
പ്രകാശമാര്‍ന്നതും പ്രഖരജ്യോതിന്റ്‌ ചേര്‍ന്നതുമാകുന്നു. 
സൂര്യാകാശം കോടാനുകോടി സൂര്യന്മാരുടെ പ്രകാശത്തിന്‌ 
തുല്യമാണ്‌. ഇങ്ങനെ പുറത്തും അകത്തുമുള്ള ഈ പഞ്ചാ 
കാശങ്ങളും താരകലക്ഷ്യമാണ്‌. ഇതനുസരിച്ച്‌ ആകാശത്തെ 
കാണുന്നവന്‍ അതിനെപ്പോലെ ബന്ധനമുക്തനായിത്തീരും. 
ഇങ്ങനെ ഈ താരകയോഗം രണ്ടുവിധമുണ്ട്‌. പൂര്‍വാര്‍ദ്ധ 
മെന്നും ഉത്തരാര്‍ദ്ധമെന്നും, ഇതിനെക്കുറിച്ചുള്ള ശ്ലോകങ്ങള്‍ 
ഈ യോഗം പൂര്‍വമെന്നും ഉത്തരമെന്നും രണ്ടുവിധമാണ്‌. 
പൂര്‍വത്തെ താരകമെന്നും ഉത്തരത്തെ അമനസ്കമെന്നും പറ 
യുന്നു. 


9. അക്ഷ്യന്തസ്താരകയോശ്ചന്ദ്ര സൂര്യ പ്രതിഫലനം 
ഭവതി. താരാഭ്യം സൂര്യചന്ദ്ര മണ്ഡല ദര്‍ശനം ബ്രഹ്മാ 
ണ്ഡമിവ പിണ്ഡാണ്ഡ ശിരോമധ്യസ്ഥാകാശേ 


രവീന്ദു മണ്ഡമല ദ്വിയേ മസ്തീതി തത 
കാഭ്യാം തദദര്‍ശന മാര്രമാണ്യുഭ യൈകൃദൃഷ്ട്യാ 
മനോയുക്തം ധ്യായേത്‌. തദ്യോഗാ ഭാവേ ഇന്ദ്രിയ്രപ 
വര്‍ത്തേരനവകാശാത്‌. തസ്മാദന്തര്‍ദൃഷ്ട്യാ താരക 
ഏവാനു സന്ധേയഃ 


കണ്ണുകളുടെ കൃഷ്ണമണിയാല്‍ നാം സൂര്യചന്ദ്രന്മാരെ 
കാണുന്നുണ്ട്‌. കണ്ണുകളാല്‍ നാം ബാഹ്യബ്രഹ്മാണ്ഡത്തിലെ 
സുര്യചന്ദ്രന്മാരെ ദര്‍ശിക്കുന്നതുപോലെ തന്നെ ശിരസ്സാകുന്ന 
ബ്രഹ്മാണ്ഡത്തിന്റെ മധ്യത്തില്‍ സ്ഥിതിചെയ്യുന്ന സൂര്യചന്ദ്ര 
ന്മാരെ നിശ്ചയിച്ച്‌ അവയെ ദര്‍ശിക്കുകയും രണ്ടും ഒന്നുത 
ന്നെയാണെന്നു കരുതി മനസാ അവയെ ധ്യാനിക്കുകയും 
വേണം. എന്തെന്നാല്‍ മനസ്സിനെ ഇങ്ങനെ ഭാവനയുക്തമായി 
നോക്കിയില്ഏലെങ്കില്‍ ഇന്ദ്രിയങ്ങള്‍ വിഷയങ്ങളില്‍ പ്രവര്‍ത്തിച്ചു 
തുടങ്ങും. അതിനാല്‍ സാധകന്‍ അന്തര്‍ദൃഷ്ട്യാ താരകത്തെ 
ത്തന്നെ അനുസന്ധാനം ചെയ്യേണ്ടതുണ്ട്‌. 


10. തത്താരകം ദ്വിവിധം. മൂര്‍ത്തി താരകമമൂര്‍ത്തി 
താരകം ചേതി. യ്ര്രിന്ദ്രിയാന്തം തത്‌ മൂര്‍ത്തിമത്‌ 
യദ്രദു യുഗാതീതം തദമൂര്‍ത്തിമത്‌ സര്‍വ്രതാന്തഃ 
പദാര്‍ത്ഥ വിവേചനേ മനോ യുക്താഭ്യാസ ഇഷ്യതേ 
താരയാഭ്യാം സദുര്‍ധ്വസ്ഥ സതത്വദര്‍ശനാന്‍ മനോ 
യുക്തേനാന്ത രീക്ഷേണ സച്ചിതാനന്ദ സ്വരൂപം 
ര്രഫ്ഷമൈവഃ തസ്മാത്‌ ശുക്ലതേജോമയം ്രഹ്മതി 
സിദ്ധം തദ്‌ ബ്രഹ്മ മനഃ സഹകാരി ചക്ഷുഷാന്തര്‍ 
ദൃഷ്ട്യാ വേദ്യം ഭവതി. ഏവമമൂര്‍ത്തിതാരകമവിമനോ 
യുക്തേന ചക്ഷുഷൈവ ഭഹദാരാദികം വേദ്യം ഭവ 
തി. രൂപ്രഗഹണ പ്രയോജനസ്യ മനശ്ചക്ഷുര ദീനത്വാ 
ത്‌. ബാഹ്യവദാന്തരേ /പ്യാത്മ മനശ്ച ക്ഷു സയോ 
ഗേനൈവ രൂപ്രഗഹണകാര്യോദയാത്‌. തസ്മാന്മനോ 
യുക്താന്തര്‍ദൃഷ്ടിസ്താരക പ്രകാശോ ഭവതി. 


മൂര്‍ത്തമെന്നും അമൂര്‍ത്തമെന്നും താരകം രണ്ടുവിധത്തി 
ലുണ്ട്‌. ഇന്ദ്രിയങ്ങളുടെ അന്തരത്തിലുള്ളത്‌ മൂര്‍ത്തിതാരകവും, 
രണ്ടുപൂരികങ്ങള്‍ക്കും വെളിയിലായി കാണുന്നത്‌ അമൂര്‍ത്തി 
താരകവുമാണ്‌. എല്ലായിടത്തും ഉള്ളിലെ പദാര്‍ത്ഥങ്ങളുടെ 
വിവേചനത്താല്‍ മനോയുക്തമായ അഭ്യാസം ആവശ്യമാണ്‌. 
സതൃദര്‍ശനാത്മകമായ മനസ്സിനാല്‍ അന്തര്‍നിരീക്ഷണം 
ചെയ്താല്‍ രണ്ടു താരകങ്ങളുടെയും മുകളില്‍ സച്ചിദാനന്ദ 
സ്വരൂപമായ ബ്രഹ്മത്തെ ദര്‍ശിക്കാം. അതില്‍നിന്നും ബ്രഹ്മം 
ശുക്ലവും തേജോമയവുമാണെന്ന്‌ സിദ്ധമായി. ആ ബ്രഹ്മത്തെ 
മനോയുക്തമായി ചക്ഷുസ്സുകളുടെ അന്തര്‍ദൃഷ്ട്യാ കണ്ടറി 
യണം. അമൂര്‍ത്തിതാരകവും ഇതേവിധം മനോനേത്രങ്ങളാല്‍ 
അറിയേണ്ടതുണ്ട്‌. രൂപദര്‍ശനവിഷയത്തില്‍ മനസ്സ്‌ ചക്ഷുസ്സു 
കള്‍ക്ക്‌ അധീനമാണ്‌. വെളിയിലുള്ളതുപോലെ അകത്തും 
രൂപ്രഗഹണകാര്യങ്ങള്‍ നടക്കുന്നു. അതിനാല്‍ മനോയു 
ക്തമായ ചക്ഷുസ്സുകളില്‍ തന്നെയാണ്‌ താരക്രപകാശമെന്നു 


പറയാം. 


1. ശ്രൂയുഗമധ്യബിലേ ദൃഷ്ടിം തദ്വാരോര്‍ധ്വരസ്ഥിതേ 
തേജ ആവിര്‍ഭൂതം താരകയോഗോ ഭവതി. തേന സഹ 
മനോയുക്തം താരകം സുസംയോജ്യ പ്രയത്നേന 


A 


ര്രൂയുഗ്മം സാവധാനതയാ കിംചിദൂര്‍ധ്വമുത്ക്ഷേപയേ 
ത്‌. ഇതി പൂര്‍വഭാഗീ താരകയോഗഃ ഉത്തരം ത്വമൂര്‍ത്തി 
മദമനസ്ത മദമനസ്ത ഇത്യുച്യതേ. താലുമൂലോര്‍ധ്വ 
ഭാഗേ മഹാന്‍ ജ്യോതിര്‍ മയുഖോ വര്‍ത്തതേ. തദ്യോ 
ഗിഭിര്‍ധ്യേയം തസ്മാദണി മാദി സിദ്ധിര്‍ ഭവതി. 


രണ്ടു പുരികങ്ങളുടെയും മധ്യസ്ഥാനത്തിനു മുകളിലാ 
യിട്ടുള്ളതേജസ്സിനെ ദര്‍ശിക്കുന്നതാണ്‌ താരകയോഗലക്ഷും. 
സഹിതമനസാ താരകത്തെ സംയോജിപ്പിച്ച്‌ യത്നപൂര്‍വം 
രണ്ടു പുരികങ്ങളെയും അല്പം ഉയര്‍ത്തണം. മുകള്‍ ഭാഗത്തെ 
അതായത്‌ അമൂര്‍ത്തിമത്‌ ഭാഗത്തെ അമനസ്കമെന്ന്‌ പറയു 
ന്നു. താലുമുലത്തിന്റെ ഈര്‍ധ്വഭാഗത്തില്‍ മഹാജ്യോതിസ്സിന്റെ 
കിരണമണ്ഡലം വര്‍ത്തിക്കുന്നു. അതാണ്‌ യോഗികള്‍ക്ക്‌ 
ധ്യേയമായിട്ടുള്ളത്‌. ഇതിനാല്‍ അണിമാദിസിദ്ധികളും കൈവ 
രുന്നു. 


12. അന്തര്‍ ബാഹ്യലക്ഷ്യോദൃഷ്ടൌ നിമേഷോ ന്മേഷ 
വര്‍ജിതായാം സത്യാം ശാംഭവീമുഗ്രാ ഭവതി. തന്മുശ്രാ 
രൂഡ ജ്ഞാനാനിവാസാദ്‌ ഭൂമിഃ പവിര്രാ ഭവതി. തദ്‌ 
ദൃഷ്ട്വാ സര്‍വേ ലോകാഃ പവിത്രാ. ഭവന്തി. താദൃശ 
പരമയോഗിപൂജ യസ്യ ലഭതേ സോ പി മുക്തോ 
ഭവതി. 


13. അന്തര്‍ ലക്ഷ്യജലജ്യോതി സ്വരൂപം ഭവതി. പരമ 
ഗുരുപദേശേന സഹ്രസാരേ ജലജ്യോതിര്‍ വാ ബുദ്ധി 
ഗുഹാനിഹിത ജ്യോതിര്‍ ജ്യോതിര്‍ വാ ഷോഡശാ 
ന്തസ്ഥ തുരീയ ചൈതന്യം വാന്തര്‍ലക്ഷ്യം ഭവന്തി. 
തദുര്‍ശനം സദാചാര്യമൂലം 


ബാഹ്യാഭ്യാന്തര ലക്ഷ്യം കാണുവാനുള്ള സാധകന്റെ 
ദൃഷ്ടി സ്ഥിരമാകുമ്പോള്‍ ശാംഭവീ മുദ്ര സംഭവിക്കുന്നു. ഈ 
മുദ്ര ചേര്‍ന്ന ജ്ഞാനിയുടെ നിവാസഭൂമി പരിശുദ്ധമെന്ന്‌ കരു 
തപ്പെടുന്നു. അവനെ കാണുന്നതുകൊണ്ടുതന്നെ സകലരും 
പരിശുദ്ധരാകുന്നു. ഇങ്ങനെയുള്ള യോഗിയെ പൂജിക്കുന്നവന്‍ 
മുക്തിക്കധീനനാകും. പരമഗുരുവിന്റെ ഉപദേശത്താല്‍ സഹ 
ര്രദള കമലത്തില്‍ ഷോഡശകല അന്തര്‍ ലക്ഷ്യമാകുന്നു. 
ഉത്തമാചാര്യനിലൂടെയോ ഇത്‌ കാണാന്‍ സാധിക്കൂ. 


14. ആചാര്യോ വേദസമ്പന്നോവിഷ്ണുഭക്തോ 
വിമത്സരഃ | 


യോഗജേഞോ യോഗനിഷ്ഠശ്ചസദായോഗാത്മകട്‌ 
ശുചിഃ 

15. ഗുരുഭക്തി സമായുക്തഃ പുരുഷ ജേഞാ 
വിശേഷതഃ 


ഏവം ലക്ഷണസമ്പന്നോഗുരുരുത്യഭിധീയതേ 
16. ഗുശബ്ദ സ്തന്ധകാരഃ സ്യോത്രു സബ്ദ 
സ്തന്നിരോധകഃ 


അന്ധകാര നിരോധത്വാദ്ഗുരുരുത്യഭിധീയതേ 
17. ഗുരുരേവ പരം ബ്രഹ്മഗുരുരേവവ പരാഗതിഃ | 
ഗുരുരേവ പരാവിദ്യാഗുരുരേവ പരായണം 
18. ഗുരുരേവ പരാകാഷ്ഠാഗുരുരേവ പരം ധനം | 
യസ്മാത്‌ തദുപദേഷ്ടാസയതസ്മാദ്‌ ഗുരുതരോ 
ഗുരു ഇതി. 
മോചനം 
ഭവതി. | 


19. യഃ സകൃദുച്ചാരയതി തസ്യ സംസാര 


സര്‍വ ജന്മകൃതം പാപം തത്‌ ക്ഷണാ ദേവ 
നശ്യതി. | 


സര്‍വാന്‍ കാമാന വാപ്നോതി. സര്‍വ പുരു 
ഷാര്‍ത്ഥ സിദ്ധിര്‍ | 


ഭവതിയ ഏവം വേദേത്യുപനിഷത്‌ 


യഥാര്‍ത്ഥത്തില്‍ ഗുരുസദ്‌ ഗുരു എന്നു പറയുന്നത്‌ വേദ 
സമ്പന്നത, വിഷ്ണുഭക്തി, വിമത്സരത്വം, യോഗജ്ഞത, യോഗ 
നിഷ്ഠത, യോഗാത്മകത, പരിശുദ്ധി, ഗുരുഭക്തി, പരമാത്മാ 
വില്‍ ശ്രദ്ധ, ഇവ ചേര്‍ന്നവനാണ്‌. ഗു ശബ്ദത്തിന്റെ അര്‍ത്ഥം 
അന്ധകാരമെന്നാണ്‌. “രു” എന്നതിന്‌ രോധിക്കുന്നത്‌ എന്നും. 
അതായത്‌ അന്ധകാരത്തെ അകറ്റുന്നവനാണ്‌ ഗുരു. ഗുരു 
തന്നെയാണ്‌ ബ്രഹ്മം. പരമമായ ഗതി ഗുരുവാണ്‌. ഗുരു തന്നെ 
പരമഗതി; പരാവിദ്യയും ഗുരുവാണ്‌. പാരായണയോഗ്യനും 
ഗുരുവാണ്‌. പരകാഷ്ഠ, പരമധനം ഇവയും ഗുരുവാകുന്നു. 
ഗുരു ശ്രേഷ്ഠരില്‍ ശ്രേഷ്ഠനാണ്‌. ഒരിക്കലെങ്കിലും അതുച്ച 
രിച്ചാല്‍ സംസാരമോചനം ലഭിക്കും. സകല ജന്മങ്ങളിലെയും 
പാപങ്ങള്‍ നശിക്കും. സകല കാമനകളും സിദ്ധിക്കും. സകല 
പുരുഷാര്‍ത്ഥങ്ങളും കൈവരും ഇങ്ങനെ അറിയുന്നവനാണ്‌ 
ഉപനിഷദ്ജ്ഞാനി എന്ന്‌ ഈ ഉപനിഷത്ത്‌ പറയുന്നു. 


അദ്വയതാരകോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


ഇ 


K 


പ അലമര്‍ഖശ്രോപ്ട്ഷത്ത്‌ റ്‌ 
നി 


ശാന്തിപാഠം 


ഓംഭദദ്രാം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം 
പശ്ച്യേമോക്ഷഭിര്‍യജത്രാഃ സ്ഥിരൈരഗൈസ്തുഷ്ടവാം 
സസ്തനൂഭിര്‍ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തിഃ 
നഃ ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വ 
വേദാഃ സ്വസ്തി ന സ്താര്‍ക്ഷേ്യോ അരിഷ്ട നേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ ദധാതു 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ മംഗളം ശ്രവിക്കാ 
നിടവരണേ. കണ്ണുകള്‍ കൊണ്ട്‌ മംഗളം കാണാനിടവരണേ. 
സുദൃഡങ്ങളായ അംഗങ്ങളാലും ദേഹത്താലും നിങ്ങളെ 
സ്തുതിച്ചുകൊണ്ട്‌ ദേവന്മാര്‍ നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സു മുഴു 
വനും ഞങ്ങള്‍ അനുഭവിക്കുമാറാകണേ. മഹാകീര്‍ത്തമാനായ 
ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം അരുളണേ. സര്‍വജ്ഞനായ 
പൂഷ്വാവ്‌ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. അപ്രതിരോധ്യഗതി 
യായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ബൃഹസ്പതി 
ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ദേവാ ഹ വൈ സ്വര്‍ഗ്ഗം ലോകമായംസ്തേ രുദ്ര 
മപൃച്ഛന്‍-കോ ഭവാനിതി. സോ f ബ്രവീദഹമേകഃ പ്രഥ 
മമാസിദ്യര്‍ത്താമി ച നാന്യഃ കശ്ചിന്‍മത്തോ വൃതി 
രിക്തഃ ഇതി. സോ  ന്തരാദന്തരം പ്രാവിശ്യത്‌ ദിശോ 
വ്യന്തരം പ്രാവിശത്‌. സോ ₹ ഹം നിത്യാനിത്യോ 
വ്യക്താ വ്ൃയക്തോസ്രഹ്മാഹം ബ്രഹ്മാഹം പ്രാഞ്ചഃ 
പ്രത്യഞ്ചോ ! ഹം ദക്ഷിണഞ്ച ഉദഞ്ചോ 7 ഹം അധ 
ശ്ചോര്‍ധ്വം ചാഹം ദിശശ്ച പ്രതിദിശശ്ചാഹം പുമാന 
പുമാന്‍ സ്ത്രിയശശ്ചഹം. ഗായത്യഹം സാവിത്ര്യുഹം 
ത്രിഷ്ടച്‌ ജഗത്യനുഷ്ടുപ്‌ ചാഹം ഛന്ദോ ₹ ഹം 
ഗാര്‍ഹത്യോ ദക്ഷിണാഗ്നി രാഹവനീയോ ₹ ഹം 
സത്യോ ₹ ഹം ഗാരഹം ഗാരൃഹമൃഗഹം യജൂരഹം 
സാമാഹഥര്‍വാംഗിരസോഹം ജ്യോഷ്ഠോ ₹ ഹം 
ശ്രേഷ്ഠോ! ഹം വരിഷ്ഠറോ ! ഹം ആപോഹം 
തേജോ ₹ ഹ ഗൃഹ്യോ ₹ ഹമരണ്യോ ₹ ഹം അക്ഷര 
മഹം ക്ഷരമഹം പുപ്കരമഹം പവിത്രമഹം അഗ്രം ച 
മധ്യം ച ബഹിശ്ച പുരസ്താത്‌ ജ്യോതി രഹമേവ 
സര്‍വേ വ്യോമമേവ സ സര്‍വേ സമാ യോ മാം വേദ 
സ ദേവാന്‍ വേദ സ സര്‍വാംശ്ച വേദാന്‍ സാംഗാ 
നപി ബ്രഹ്മ ബ്രാഹ്മണൈശ്ച ഗാം ഗോഭിര്‍ ബ്രാഹ്മണാന്‍ 
ഞബ്രാഹ്മണ്വേന, ഹവിര്‍ഹവിഷാ, ആയുരായുഷാ, 
സത്യേന സത്യം, ധര്‍മ്മേണാ ധര്‍മ്മം, തര്‍പ്പയാമി. 
സ്വേന തേജസാ തതോ പ വൈ തേ ദേവാ രുദ്രമപ്യ 
ച്ചന്‍ തേ ദേവാ രുദ്രപശ്യന്‍ തേ ദേവാ രുദ്രമധ്യാ 
ശംസ്തേ ദേവാ ഈര്‍ധ്വ ബാഹവോ രുദ്രം സ്തുന്വന്തി. 


ദേവന്മാര്‍ രുദ്ര ലോകത്തിലെത്തി ഭഗവാന്‍ രുദ്രനോട്‌ 
ചോദിച്ചു: അങ്ങ്‌ ആരാണ്‌? രുദ്രന്‍ പറഞ്ഞു. ഞാന്‍ ഏകനാണ്‌ 
ഞാന്‍ ഭൂതഭാവി വര്‍ത്തമാനകാലങ്ങളിലു മുണ്ട്‌ ഞാനല്ലാതെ ഒരി 
ടത്തും ഒന്നുമില്ല. ഉള്ളിന്റെ ഉള്ളില്‍ സ്ഥിതി ചെയ്യുന്നതും 
സര്‍വദിക്കിലും വ്യാപിച്ചിരിക്കുന്നതും ഞാന്‍ തന്നെ നിത്യവും 
അനിത്യവും. വ്യക്തവും അവ്യക്തവും ഞാന്‍ തന്നെ. 
ബ്രഹ്മവും അബ്രഹ്മവും കിഴക്ക്‌ പടിഞ്ഞാറ്‌ വടക്ക്‌ തെക്ക്‌ 
മുകള്‍ഭാഗം താഴെഭാഗം വിദിക്കുകള്‍ പുരുഷന്‍ പുരുഷനല്ലാ 
ത്തത്‌ സ്ത്രീ എല്ലാം ഞാന്‍ തന്നെയാണ്‌. ഗായത്രി, സാവിത്രി, 
അനുഷ്ടുപ്‌, ജഗതി, ത്രിഷ്ടാവ്‌ തുടങ്ങിയ ഛന്ദസ്സുകളും ഗാര്‍ഹ 
പത്യാഗ്നി, ദക്ഷിണാഗ്നി, ആഹവനീയാഗ്നി ഇവയും സത്യം, 
പശു ഗരീരൂപം, ജക്‌, യജുസ്സ്‌, സാമം, അഥര്‍വം എന്നീ വേദ 
ങ്ങള്‍ ഇവയെല്ലാം ഞാനാകുന്നു. അംഗിരസ്‌, ജ്യോഷ്ഠന്‍, 
ശ്രേഷ്ഠന്‍, വരിഷ്ഠന്‍, ജലം, തേജസ്സ്‌, ശൃംപ്യന്‍, അരണ്യന്‍, 
അക്ഷരം, ക്ഷരം, പുഷ്കരം, പപിത്രം, അഗ്രം, മധ്യം, ബാഹ്യം 
പുരോഭാഗം, ജ്യോതിരൂപം, സര്‍വവും ഞാനാകുന്നു. ഞാന്‍ 
സര്‍വ വ്യാപിയാണ്‌. എന്നെ അറിയുന്നവന്‍ സര്‍വദേവന്മാ 
രെയും വേദങ്ങളെയും വേദാംഗങ്ങളെയും അറിയുന്നു. ഞാന്‍ 
ബ്രാഹ്മണനെ ബ്രാഹ്മണനെക്കൊണ്ടും മൃഗത്തെ മൃഗത്തെ 
ക്കൊണ്ടും ഹവിസ്സിനെ ഹവിസ്സുകൊണ്ടും ആയുഷ്യത്തെ 
ആയുഷ്യം കൊണ്ടും സത്യത്തെ സത്യം കൊണ്ടും ധര്‍മ്മത്തെ 
ധര്‍മ്മം കൊണ്ടും തൃപ്തിപ്പെടുത്തുന്നു. ദേവന്മാര്‍ ശങ്കാകുല 
രായി അദ്ദേഹത്തെ നോക്കി ധ്യാനിച്ചു അതിനുശേഷം 
ഉയര്‍ത്തിയ കൈകളോടെ അവര്‍ സ്തുതിച്ചു. 


1. ഓം യോ വൈരുദ്രദഃം സ ഭഗവാന്‍ യശ്ച ബ്രഹ്മാ 
തസ്മൈ വൈ നമോ നമഃ 


2. യോ വൈ രുദ്രഃ സ ഭഗവാന്‍ യശ്ച വിഷ്ണുസ്ത 
സ്മൈ വൈ നമോ നമഃ 
3. യോ വൈ രുദ്ര സ ഭഗവാന്‍ യശ്ച സ്കന്ദസ്ത 
സ്മൈ വൈ നമോ നമഃ 
4. യോ വൈ രുദ്രോ സ ഭഗവാന്‍ യശ്ച ഇന്ദ്രസ്ത 
സ്മൈ വൈ നമോ നമഃ 
5. യോ വൈ രുദ്രോ സ ഭഗവാന്‍ യശ്ചാഗ്നിസ്ത 
സ്മൈ വൈ നമോ നമഃ 
6. യോ വൈ രുദ്രോ സ ഭഗവാന്‍ യശ്ച വായു സ്ത 
സ്മൈ വൈ നമോ നമഃ 
7. യോ വൈ രുദ്ര സ ഭഗവാന്‍ യശ്ച സൂര്യ സ്ത 
സ്മൈ വൈ നമോ നമഃ 
8. യോ വൈ രുദ്രഃ സ ഭഗവാന്‍ യശ്ച സോമസ്ത 


സ്മൈ വൈ നമോ നമഃ 


P 


10. 


1. 


12. 


13. 


14. 


15. 


16. 


17. 


18. 


19. 


29; 


21. 


22. 


23. 


24. 


25. 


26. 


27. 


28. 


29. 


30. 


യോ വൈ രുദ്രഃ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


യോ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


വൈ 


രുദ്രഃ 


സ ഭഗവാന്‍ യശ്ചാഷ്ട്രരഗഹാഃ 
നസ്മൈ വൈ നമോ നമഃ 


സ ഭഗവാന്യേ ചാഷ്ട പ്രതി 


ഗ്രഹാസ്തസ്മൈ വൈ നമോ നമഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


സ ഭഗവാന്യശ്ച ഭൂസ്തസ്മൈ 
വൈ നമോ നമഃ 


സ ഭഗവാന്യാ ചഭുവസ്തസ്മൈ 
വൈ നമോ നമഃ 


സ ഭഗവാന്‍ യാ ച സ്വസ്ത 
സ്മൈ വൈ നമോ നമഃ 


സ ഭഗവാന്യച്ച മഹ സ്തസ്മൈ 
വൈ നമോ നമഃ 


സ ഭഗവാന്യാ ച പൃഥിവീ 
തസ്മൈ വൈ നമോ നമഃ 


സ ഭഗവാന്യച്ചാന്തരീക്ഷം 
തസ്മൈ വൈ നമോ നമഃ 


സ ഭഗവാന്യാ ച ദ്യാസ്ത 
സ്മൈവ നമോ നമഃ 


സ ഭഗവാന്യാശ്ചാ പഃ തസ്മൈ 
വൈ നമോ നമഃ 


സ ഭഗവന്യച്ച തേജസ്ത 
സ്മൈ വൈ നമോ നമഃ 


സ ഭഗവന്യച്ചാകാശം 


തസ്മൈ വൈ നമോ നമഃ 


വൈ രുദ്രഃ സ ഭഗവാനൃശ്ച കാലസ്തസ്മൈ 


വൈ 


വൈ 


വൈ 


വൈ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


വൈ നമോ നമഃ 


സ ഭഗവാന്യശ്ച യമസ്തസ്മൈ 
വൈ നമോ നമഃ 

സ ഭഗവാനൃശ്ച മൃത്യുസ്ത 
സ്മൈ വൈ നമോ നമഃ 
സ ഭഗവാന്യച്ചാ മൃതം തസ്മൈ 
വൈ നമോ നമഃ 


സ ഭഗവാന്യച്ച വിശ്വം വൈ 
തസ്മൈ വൈ നമോ നമഃ 


വൈ രുദ്രഃ സ ഭഗവാന്യച്ച സ്ഥൂലം തസ്മൈ 


വൈ 


വൈ 


വൈ 


വൈ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


രുദ്രഃ 


വൈ നമോ നമഃ 

സ ഭഗവാന്യച്ച സൂക്ഷ്മം 
തസ്മൈ വൈ നമോ നമഃ 
സ ഭഗവാന്യച്ച ശുക്ടം തസ്മൈ 
വൈ നമോ നമഃ 

സ ഭഗവാന്യച്ച കൃഷ്ണം 
തസ്മൈ വൈ നമോ നമഃ 

സ ഭഗവന്യച്ച കൃത്സ്നം 
തസ്മൈ വൈ നമോ നമഃ 


31. യോ വൈ രുദ്രഃ സ ഭഗവാന്യച്ച സത്യം കം 
വൈ നമോ നമഃ 


32. യോ വൈ രുദ്രഃ സ ഭഗവാന്യച്ച സര്‍വം തസ്മൈ 
വൈ നമോ നമഃ 


രുദ്രനായ യാതൊരു ഭഗവാനായ അങ്ങ്‌ ബ്രഹ്മാവാണ്‌. 
അങ്ങനെയുള്ള അങ്ങക്ക്‌ നമസ്കാരം നമസ്കാരം. അങ്ങ്‌ 
വിഷ്ണുരൂപനാണ്‌. അങ്ങയ്ക്ക്‌ നമസ്കാരം. അങ്ങ്‌ സ്കന്ദരൂ 
പനും ഇന്ദ്രരൂപനും അഗ്നിരൂപനും വായുരൂപനും സൂര്യരൂ 
പനും സോമരൂപനും അഷ്ട്രഗഹരുപനും പ്രതിര്രഹരൂപനും 
ഭൂരൂപനും ഭുവര്‍രൂപനും സ്വര്‍രൂപനും മഹര്‍രൂപനും പൃഥ്വീ 
രൂപനും അന്തരീക്ഷരൂപനും ദ്യയരൂപനും ജലരൂപനും തേജോ 
രൂപനും കാലരൂപനും യമരൂപനും മൃത്യുരൂപനും അമൃതരൂ 
പനും ആകാശരൂപനും വിശ്വരൂപനും സ്ഥൂലരൂപനും സൂക്ഷ്മ 
രൂപനും കൃഷ്ണരൂപനും ശുക്നരൂപനും സത്യരൂപനും സര്‍വ 
രൂപനും ആണ്‌ അങ്ങ്‌. അങ്ങനെയുള്ള അങ്ങയ്ക്ക്‌ നമസ്കാരം 
നമസ്കാരം. 


3. ഭൂസ്തേ ആദിര്‍മധ്യം ഭൂവസ്തേ സ്വസ്തേ ശീര്‍ഷം 
വിശ്വരുപോ f സി, ബ്രഹ്മൈകസത്വം, ദ്വിധാത്രിധാ 
ബദ്ധസ്ത്വം, ശാന്തിസ്ത്വം, പുഷ്ടിസ്ത്വം, ഹൂതുമുഹു 
തം, ദത്തമദത്തം, സര്‍വമസര്‍വം, വിശ്വമവിശ്വം, കൃത 
മകൃതം, പരമപരപരായണം, ച ത്വം, അപാമസോമമ 
മൃതാ അഭൂമാഗന്മ ജ്യോതിരവിദാമ ദേവാന്‍ കിമസ്മാന്‍ 
തൃണവദരാതിഃ കിമു ധീര്‍ത്തി രമൃതം മര്‍ത്ത്യം ച 
സോമസൂര്യഃ പുരസ്താത്‌ സൂക്ഷ്മഃ പുരുഷഃ സര്‍വം 
ജഗദ്ധിതം വാ ഏതദക്ഷരം പ്രജാപത്യം സാമ്യം 
പുരുഷം ഗ്രാഹ്യമഗ്രാഹ്യേണ ഭാവം ഭവേന, സൌമ്യം 
സനമ്യേന, സൂക്ഷ്മം സൂക്ഷ്മേണ, വായവ്യം വായ 
വ്യേന, ഗ്രസതി അസ്മൈ മഹാഗ്രസായ വൈ നമോ 
നമഃ ഹൃദിസ്ഥാഃ ദൈവതാ സർവാ ഹൃദി പ്രാണേ പ്രതി 
ഷ്ഠിതാഃ ഹൃദി ത്വമസി യോ നിത്യം തിസ്രോ മാത്രാഃ 
പരസ്തു സഃ തസ്യോത്തരതഃ ശിരോ, ദക്ധിണതഃ 
പാദൌ യ ഉത്തരത സ ഓങ്കാരാഃ, യ ഓങ്കാര സ 
പ്രണവഃ യഃ പ്രണവഃ സ സര്‍വവ്യാപീ യഃ സര്‍വ്യാപീ 
സോ! നന്തോ യോ! നന്തസ്തത്താരം യത്താരം 
2 ശുക്ടം യദ്‌ ശുക്ലം തത്‌ സുമം യത്‌ esd 
തദ്‌ വൈദ്യുതം യദ്‌ വൈദ്യുതം തത്‌ പരബ്രഹ്മ യത്‌ 
പരം ബ്രഹ്മസ ഏകഃ സ ഏകഃ സ രുദ്രോ യോ രുദ്രഃ 
സ ഈശാനോ യ ഈശാനോ സ ഭഗവാന്‍ മഹേശ്വരഃ 


മഹേശ്വനായ ഭഗവാനെ, ഭൂലോകം അങ്ങയുടെ താഴത്തെ 
ഭാഗവും ഭൂവര്‍ ലോകം മധ്യവും സ്വര്‍ലോകം ശിരോഭാഗവും 
ആകുന്നു. അങ്ങ്‌ വിശ്വരൂപത്തില്‍ ബ്രഹ്മരുപമാകുന്നു. മറ്റു വിധ 
ത്തിലുള്ളവനെന്ന്‌ തോന്നപ്പെടും അങ്ങ്‌ വൃദ്ധിരൂപനും ശാന്തി 
രൂപനും ഹുതരൂപനും അഹുതരൂപനും ദത്തരൂപനും അദത്ത 
രൂപനും സര്‍വരൂപനും അസര്‍വരുപനും വിശ്വരൂപനും അവി 
ശ്വരൂപനും കൃതാകൃതജപനും പരാപരരൂപനും പരായണരൂപ 
നുമാണ്‌. അങ്ങ്‌ ഞങ്ങള്‍ക്ക്‌ സോമരൂപമായ അമൃതം നല്‍കി 
ഞങ്ങളെ അമൃതരൂപരാക്കി. ഞങ്ങള്‍ ജ്യോതിഃ സ്വരൂപരായി 


ശത്രുക്കള്‍ക്ക്‌ ഞങ്ങളെ പീഡിപ്പിക്കാന്‍ സാധ്യമല്ല. അമൃത 

സ്വരൂപനാണങ്ങ്‌. സൂര്യസ്വരൂപനാണ്‌. അങ്ങു തന്നെ ജഗത്‌ 

കല്യാണകാരിയാകുന്നു. അങ്ങുതന്നെ സ്വ പ്രേരണയാല്‍ 

ഗ്രഹ്യത്തെ ഗ്രാഹൃത്താലും ഭാവത്തെ ഭാവത്താലും 

സമ്യത്തെ സരമ്ൃത്താലും വായുവിനെ വായുവിനാലും 

ഗ്രസിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ മഹാഗ്രസിയായ അങ്ങേയ്ക്ക്‌ നമ 
സ്കാരം. സകലതിന്റെയും ഹൃദയത്തില്‍ അങ്ങയുടെ വാസ 

മുണ്ട്‌. മൂന്നു മാത്രകളും അവയ്ക്ക്‌ അതീതമാണ്‌. വടക്ക്‌ 

അതിന്റെ ശിരസ്സും തെക്ക്‌ പാദവും സ്ഥിതിചെയ്യുന്നു. വടക്ക്‌ 

ഓംകാരരൂപമാണ്‌. ഓം കാരം പ്രണവമാണ്‌. പ്രണവം തന്നെ 
യാണ്‌ ആ സര്‍വവ്യാപി. സര്‍വവ്യാപിയാണ്‌ അനന്തന്‍; അന 
ന്തന്‍ തന്നെ താരകരൂപം; താരകരൂപം തന്നെ സൂക്ഷ്മരൂപം 

സൂക്ഷ്മരൂപം തന്നെ ശുക്ടം; ശുക്ടം തന്നെ വിദ്യുത്‌ രൂപം; 

വിദ്യുത്‌ രൂപം തന്നെ ആ പരബ്രഹ്മം. പരബ്രഹ്മരൂപം തന്നെ 

ഏകരൂപം. ഏക രൂപം തന്നെയാണ്‌ രുദ്രരൂപം. രുദ്രരൂപം തന്നെ 
യാണ്‌ ഈശാനരൂപം. ഈശാനരൂപം തന്നെയാണ്‌ ആ ഭഗവാന്‍ 
മഹേശ്വരന്‍. 


4. അഥ കസ്മാദുച്യതേ ഓങ്കാരോ യസ്മദദുച്ചാര്യ 
മാണ ഏവ പ്രാണാനൂര്‍ധ്വ മുത്‌ ക്രാമയതി തസ്മാ 
ദുച്യതേ ഓംകാരഃ അഥ കസ്മാദുച്യതേ പ്രണവഃ 
യസ്മുദുച്ചാര്യമാണ ഏവ ജഗ്യജൂഃ സാമാഥന്‍ 
വാങ്രസോ ബ്രഹ്മ ബ്രാഹ്മണേഭ്യഃ പ്രണാമയതി നാമ 
യതി ച തസ്മാദുച്യതേ പ്രണവഃ അഥ കസ്മാദ്ദു 
ച്യതേ സര്‍വവ്യാപി തസ്മാ ദുച്ചാര്യമാണ ഏവ യഥാ 
പലലപീണഅധമിവ ശാന്തരൂപ മോ തപ്രോതമനുപ്രാ 
പ്തോ, വൃതിസൃഷ്ടശ്ച തസ്മാദുച്യതേ സര്‍വ്യാപി. 
അഥ കസ്മാദുച്യതേ അനന്തോ യസ്മാദുച്ചാര്യമാണ 
ഏവ തിരൃഗൂര്‍ധ്വയമധസ്താച്ച അസ്യാന്തോ നോപല 
ഭ്യതേ തസ്മാ ദുച്യതേ f നന്തഃ അഥ കസ്മാദുച്യതേ 
താരം യസ്മാ ദുച്ചാര്യമാണ ഏവ ഗര്‍ഭജന്മവ്യാധിജ 
രാമരണസംസാരമഹാഭയാത്താരയതി ത്രായതേ ച 
തസ്മാ ദുച്യതേ താരം. അഥകസ്മാദുച്യതേ ശുക്ടം 
യസ്മാ ദുച്ചാര്യമാണ ഏവ ക്ലദന്തേ ക്ലാമയതേ ച 
തസ്മാത്‌ ശുക്ടം. അഥ രു 
സൂക്ഷ്മം. യസ്മാദുച്ചാര്യമാണ ഏവ സൂക്ഷ്മം ഭൂത്വാ 
ശരീരാണ്യധിതിഷ്ഠതി സർവാണി ചാംഗന്യഭി മൃശതി 
തസ്മാദുച്യതേ സൂക്ഷ്മം. അഥകസ്മാ ദുച്യതേ പരം 
ബ്രഹ്മം യസ്മാത്‌ തത്പരമപരം പരായണം ച ബൃഹത്‌ 
ബൃഹത്യാ ബൃംഹയതി തസ്മാ ദുച്യതേ പരം ബ്രഹ്മ. 
അഥ കസ്മാദുച്യതേ ഏകോ യഃ സര്‍വാന്‍ പ്രണാന്‍ 
സംഭക്ഷ്യ സംഭക്ഷണേനാജ സംസ്യജതി വിസൃജതി 
ച. തീര്‍ത്ഥമേകേ വ്രജന്തി തീര്‍ത്ഥമേകേ ദക്ഷിണാഃ 
പ്രതൃഞ്ച ഉദഞ്ചരപാഞ്ചോ ! ഭിവ്രജന്തോ തേഷാം 
സര്‍വേഷാ മിഹസംഗതിഃ സാകം സ ഏകോ ഭൂതശ്ച 
രതി പ്രജാനാസ്തസ്മാ ദുച്യതേ ഏകഃ അഥ കസ്മാ 
ഭൂച്യതേ രുദ്രഃ യസ്മാദൃഷിഭിഃ നാന്വൈര്‍ഭക്കൈഃ ടൃ 
തമസ്യ രൂപമുപലഭ്യതേ തസ്മാദുച്യതേ രുദ്ര അഥ 
കസ്മാദുച്യതേ ഈശാനഃ, യഃ അഥ കസ്മാദുച്യതേ 


ഭഗവാന്‍ മഹേശ്വരഃ, യസ്മാദ്‌ ഭക്താന്‍ ജ്ഞാനേന ie 
ത്യനുഗൃഹ്ണാതി ചവാചം സംസൃജതി വിസൃജതി ച 
സര്‍വാന്‍ ഭാവാന്‍ പരിത്യജ്യ ആത്മജ്ഞാനേന 
യോഗൈശ്വ ര്യേണ മഹതി മഹീയതേ തസ്മാദുച്യതേ 
ഭഗവാന്‍ മഹേശ്വരഃ തദേതദ്‌ രുദ്ര ചരിതം. 


ഓം കാരമെന്നുച്ചരിക്കപ്പെടുന്നതെന്തുകൊണ്ട്‌? കാരണം 
അതുച്ചരിക്കുന്നതിന്‌ പ്രാണനെ മുകളിലോട്ട്‌ വലിക്കേണ്ടി 
വരുന്നു; പ്രണവം എന്നു പറയാന്‍ കാരണമെന്ത്‌? അതുച്ചരി 
ക്കുമ്പോള്‍ ജുകി, യജുസ്സ്‌, സാമം, അഥര്‍വം എന്നീ നാലു വേദ 
ങ്ങളെയും അംഗിരസ്സ്‌, ബ്രഹ്മം, ബ്രാഹ്മണന്‍ എന്നിവയേയും 
നമസ്കരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട്‌ പ്രണവം എന്നു 
പേരുവന്നു; സര്‍വവ്യാപി എന്നു പറയപ്പെടുന്ന തെന്തുകൊണ്ട്‌? 
എള്ളില്‍ എണ്ണയെന്നപോലെ അപ്രത്യക്ഷമായി സര്‍വചരാച 
രങ്ങളിലും വസിക്കുന്നു. ഉച്ചരിക്കുമ്പോള്‍ മുകളിലോ 
താഴെയോ തിര്യക്കുകളിലോ അന്തം കാണാന്‍ സാധിക്കാത്ത 
തിനാല്‍ അനന്തന്‍ എന്നു പറയപ്പെടുന്നു; ഗര്‍ഭം, ജന്മം, വ്യാധി, 
ജര, മരണം എന്നിവ വലയ്ക്കുന്ന സംസാരമഹാഭയത്തില്‍ 
നിന്നും തരണം ചെയ്യിക്കുന്നതിനാല്‍ താരകം എന്നു പറയപ്പെ 
ടുന്നു; ഉച്ചരിക്കുമ്പോള്‍ ക്ലോദം അതായത്‌ ആയാസം ഉണ്ടാകു 
ന്നതിനാല്‍ ശുക്ം എന്നു പറയപ്പെടുന്നു; ഉച്ചരിക്കുമ്പോള്‍ 
സൂക്ഷ്മ രൂപത്തോടുകൂടിയ സ്ഥാവരാദികളായ സര്‍വത്തി 
ന്റെയും ശരീരത്തെ അധീനമാക്കുന്നതുകൊണ്ട്‌ സൂക്ഷ്മം 
എന്നു പറയപ്പെടുന്നു; ഉച്ചരിക്കപ്പെടുമ്പോള്‍ സ്ഥൂലമായ തമോ 
വസ്ഥയില്‍ പ്രകാശം ഉണ്ടാകുന്നതുകൊണ്ട്‌ വൈദ്യുതം എന്നു 
പറയപ്പെടുന്നു; പരാപരത്തെയും പരായണത്തെയും ബൃഹ 
ത്തായ വീണയാല്‍ ജ്ഞാതമാക്കുന്നതിനാല്‍ പരബ്രഹ്മമെന്ന്‌ 
പറയപ്പെടുന്നു; എല്ലാ പ്രാണങ്ങളെയും ഭക്ഷിച്ച്‌ അജരൂപ 
ത്തോടെ ഉല്പത്തി സംഹാരാദികള്‍ ചെയ്യുന്നതുകൊണ്ട്‌ ഏക 
നെന്ന്‌ പറയപ്പെടുന്നു; തെക്കും പടിഞ്ഞാറു വടക്കും കിഴക്കും 
ഉള്ള സകല തീര്‍ത്ഥങ്ങളിലും സ്നാനം ചെയ്യുന്നവരുടെയും 
സത്ഗതി ഇതു തന്നെയാകുന്നു; സകല ജീവികളുടെയും കൂടെ 
ഏക രൂപത്തില്‍ വസിക്കുന്നതിനാല്‍ ഏകനെന്നു പറയപ്പെടു 
ന്നു. സ്വരൂപമെന്തെന്ന്‌ മുനിമാര്‍ക്കു മാത്രമേ അറിയാനാവുക 
യുള്ളൂ. മറ്റുള്ളവര്‍ക്ക്‌ സാധ്യമല്ലാത്തതിനാല്‍ രുദ്രനെന്നു പറ 
യപ്പെടുന്നു. ഈശാനീ, ജനനീ ശക്തികളാല്‍ വേദങ്ങളെ സ്വാധീ 
നത്തില്‍ വെച്ചിരിക്കുന്നതുകൊണ്ട്‌ ഈശാനന്‍ എന്നു പറയ 
പ്പെടുന്നു. ശൂരനായ അങ്ങയെ ഞങ്ങള്‍ പാലിനു വേണ്ടി പശു 
വിനെ പ്രസാദിപ്പിക്കുന്നതുപോലെ സ്തുതിക്കുന്നു. ഇന്ദ്രരൂപ 
ത്തില്‍ അങ്ങു തന്നെയാണ്‌ പ്രപഞ്ചത്തിന്‌ ഈശനും ദിവ്യദര്‍ശ 
നയുക്തനും. അതിനാല്‍ അങ്ങ്‌ ഈശാനന്‍ എന്ന്‌ പറയപ്പെടു 
ന്നു. സകല ഭാവങ്ങളും കൈവിട്ട്‌ ആത്മജ്ഞാനം കൊണ്ടും 
യോഗൈശ്വര്യം കൊണ്ടും തന്റെ മഹിമയാല്‍ സ്ഥിതി ചെയ്യു 
ന്നതിനാൽ അങ്ങ്‌ മഹേശ്വരന്‍ എന്നറിയപ്പെടുന്നു. ഇത്‌ രുദ്രച 
രിതമാകുന്നു. 


5. ഏഷോ ഹ ദേവഃ പ്രദിശോ നു സർവാഃ പൂര്‍വോ 
ഹ ജാതഃ സ ഉ ഗര്‍ഭേ അന്തഃ സ ഏവ ജാതഃ സ ജനി 
ഷ്യമാണഃ പ്രത്യങ്‌ ജനാസ്തിഷ്ഠതി സർവതോ മുഖം 
ഏകോ രുദ്രോ ന ദ്വിതീയ യസ്ത സ്മൈ യ ഇമാന്‍ 


D 


ലോകാനീശത ഈശാനിഭിഃ പ്രത്യങ്ജനാസ്താഷ്ഠതി 
സംചുകോചാന്തഃ കാലേ സംസ്യൃജ്യവിശ്വാ ഭൂവനാനി 
ഗോപ്താ യോ നിം യോനിമധിതി ഷ്ഠത്യേകോ 
യേനേദം സഞ്ചരതി വിചരതി സര്‍വം തമീശാനം 
വരദം ദേവമീഡ്യം നിചാര്യേമാം ശാന്തി മത്യന്തമേതി 
ക്ഷമാം ഹിത്വാ ഹേതു ജാലസ്യ മൂലം ബുദ്ധ്യാസു 
ചിതം സ്ഥാപയി ത്വാ തു രുദ്രേ രുദ്രമേ കത്വമാഹുഃ. 
ശാശ്വതം വൈ പുരാണ മിഹ മൂര്‍ജേന പശവോ f 
നു നാമയന്തം മൃത്യു പാശാന്‍ തദേതേന. ആത്മന്നേ 
തേനാര്‍ത്ഥ ചതുര്‍ത്ഥ മാത്രേണ ശാന്തിം സംസ്യജതി 
പാശവി മോക്ഷണം സാ യാ പ്രഥമാ മാത്രാ ബ്രഹ്മദേ 
വത്യാരക്താ വര്‍ണ്ണേന യസ്താം ധ്യായതേ നിത്യം സ 
ഗച്ഛേത്‌ ബ്രാഹ്മം പദം യാ സാ ദ്വിതീയാ മാത്രാ 
വിഷ്ണു ദേവത്യാ കൃഷ്ണാ വര്‍ണ്ണേന യസ്തം 
ധ്യായതേ നിത്യം സ ഗച്ഛേത്‌ വൈഷ്ണവം പദം യാ 
സാ തൃതീയാ മാത്രാ ഈശാന ദേവത്യാ കപിലാ 
വര്‍ണ്ണേന യസ്താം ധ്യായതേ നിത്യം സ ഗച്ഛേദൈ 
ശാനം പദം യാ സാ അര്‍ദജ്ധചതുര്‍ത്ഥീ മാത്രാ സര്‍വ 
ദേവതാ f വ്യക്തീഭൂതാ ഖം വിചരതി ശുദ്ധ സ്ഫടിക 
സന്നിഭാവര്‍ണ്ണേന യസ്താം ധ്യായതോ നിത്യം സംഗ 
ച്ഛേയ്‌ പദമനാമകം തദേത മുപാസീത മുനയോ വാഗ്വ 
ദന്തി ന തസ്യ ഗ്രഹണ മയം പന്ഥാ വിഹിത ഉത്ത 
രേണ യേന ദേവാ യാന്തി യേന പിതരോ യേന 
ജഷയഃ പരമപദം പാരായണം ചേതി വാമാഗ്രമാത്രം 
ഹൃദയസ്യ മധ്യേ വിശ്വം ദേവം ജാതരൂപം വരേണ്യം 
തമാത്മസ്ഥം യേ നു പശ്യന്തി ധീരാ സ്തേഷാം 
ശാന്തിര്‍ഭവതി നേതരേഷാം യസ്മിന്‍ ക്രോധം യാ ച 
തൃഷ്ണാ ക്ഷമാം ച തൃഷ്ണാം ഹിത്വാ ഹേതുജാലസ്യ 
മൂലം ബുദ്ധ്യാ സംചിതം സ്താപയിത്വാ തു മുദ്രേ രുദ്ര 
മേകത്വമാഹുഃ മുദ്രോ ഹി ശാശ്വതേവ വൈ പുരാണേ 
നേഷ മൂര്‍ജേണ തപസാ നിയന്താ. അഗ്നിരിതി ഭസ്മ, 
വായുരിതി ഭസ്മ, ജലമിതി ഭസ്മ, ജലമിതി ഭസ്മ, 
സ്ഥലമിതി ഭസ്മ, വ്യോമേതി ഭസ്മ, സര്‍വം ഹവാ 
ഇദം ഭസ്മമന ഏതാനി ചക്ഷുഷി യസ്മാദ്രതമിദം 
പാശുപതം യദ്‌ ഭസ്മനാംഗാനി സംസ്പൃശേത്തസ്മാദ്‌ 
ബ്രഹ്മതദേതത്‌ പാശുപതം പശുപാശ വിമോക്ഷണാ. 


സകല ദിക്കുകളിലും വസിക്കുന്നത്‌ ഒരേ ഒരു ദേവന്‍ 
തന്നെ; അദ്ദേഹം ആദ്യം ജനിച്ചു. മധ്യത്തിലും അദ്ദേഹം തന്നെ. 
മേലില്‍ ജനിക്കുന്നതും അദ്ദേഹം തന്നെ. അദ്ദേഹം ഓരോ 
പ്രാണിയിലും വ്യാപിച്ചിരിക്കുന്നു; ലോകം മുഴുവന്‍ നിയന്ത്രി 
ക്കുന്നു. ഇതെല്ലാം ഒരേ ഒരു രുദ്രന്‍ തന്നെ. ഒടുവില്‍ എല്ലാം 
അദ്ദേഹത്തില്‍ ലയിക്കും. വിശ്വത്തെ സൃഷ്ടിക്കുന്നതും സംഹ 
രിക്കുന്നതും ആ രുദ്രന്‍ തന്നെ. സര്‍വ ജീവികളുടെയും 
അന്തര്‍ഭാഗത്ത്‌ വസിക്കുന്നു. ഈ ഈശാനനെ ധ്യാനിച്ചാല്‍ 
മാത്രമേ മനുഷ്യന്‌ പരമമായ ശാന്തി ലഭിക്കാന്‍ സാധിക്കൂ. 
സര്‍വതിന്നും കളങ്കം ചേര്‍ക്കുന്ന അജ്ഞാനം ത്യജിച്ച്‌ 
സഞ്ചിത കര്‍മ്മങ്ങള്‍ ബുദ്ധിയാല്‍ രുദ്രനില്‍ തന്നെ അര്‍പ്പിച്ചാല്‍ 
പര മാത്മാവുമായുള്ള ഐക്യം കൈവരും. ശാശ്വതനും പുരാണ 


പുരുഷനും ആത്മ ശക്തിയാല്‍ അന്നാദികള്‍ പ്രദാനം ചെയ്ത്‌ 
ജീവികളെ മൃത്യുവില്‍ നിന്നും രക്ഷിക്കുന്നത്‌ ആ ആത്മജ്ഞാന 
പ്രദന്‍ തന്നെ. അര്‍ത്ഥ ചതുര്‍ത്ഥമാത്രയാല്‍ ശാന്തി പ്രദാനം 
ചെയ്ത്‌ അദ്ദേഹം ബന്ധത്തില്‍ നിന്ന്‌ മോചനം നല്‍കുന്നു. 
രുദ്രന്റെ പ്രഥമമാത്ര ബ്രഹ്മാവിന്റെ രക്ത വര്‍ണ്ണത്തിന്റെതാണ്‌. 
വേണ്ടപോലെ ധ്യാനിച്ചാല്‍ ബ്രഹ്മപദം ലഭിക്കുന്നു. രണ്ടാമത്തെ 
മാത്ര വിഷ്ണുവിന്റെ കൃഷ്ണവര്‍ണ്ണത്തിന്റെതാണ്‌. അത്‌ സദാ 
ധ്യാനിക്കുന്നവന്‍ വിഷ്ണു പദത്തെ പ്രാപിക്കുന്നു. മൂന്നാമത്തെ 
മാത്ര ഈശാന ദേവന്റെ പീത വര്‍ണ്ണത്തിന്റെതാണ്‌. അര്‌ ധ്യാനി 
ക്കുന്നവര്‍ ഈശാന പദം പ്രാപിക്കുന്നു. അര്‍ദ്ധ പ്രത്യര്‍ത്ഥ 
മാത്ര സര്‍വ വേദ സ്വരൂപമായി അവ്യക്തമായി ആകാശത്തില്‍ 
സഞ്ചരിക്കുന്നു. അതിന്റെ നിറം ശുദ്ധ സ്ഫടിക തുല്യമാണ്‌ 
അതിനെ ധ്യാനിക്കുന്നവര്‍ മുക്തി പ്രാപിക്കുന്നു. അര്‍ദ്ധമാത്ര 
മാത്രം ഉപാസിച്ചാല്‍ മതി എന്നാണ്‌ മുനിമാരുടെ മതം. ഈ 
ഉപാസനയാല്‍ കര്‍മ്മബന്ധം ഛേദിക്കപ്പെടുന്നു. ഇതേ ഉത്തര 
മാര്‍ഗ്ഗത്തിലൂടെയാണ്‌ ദേവന്മാരും പിതൃക്കളും മഹര്‍ഷിമാരും 
ഗമിക്കുന്നത്‌. ഇതു തന്നെ പരാപരവും പാരായണവുമായ 
മാര്‍ഗ്ഗം തലമുടിയുടെ അഗ്രം പോലെ അതിസൂക്ഷ്മത്തിലുള്ള 
ഹൃദയത്തില്‍ നിവസിക്കുന്ന വിശ്വരൂപനും ദേവരൂപനും ആയ 
പരമാത്മാവിനെ തന്റെ ഹൃദയാന്തര്‍ഭാഗത്തു കാണുന്ന ജ്ഞാനി 
കളാണ്‌ ശാന്തിയെ പ്രാപിക്കുന്നത്‌. മറ്റുളള വരല്ല. ക്രോധതൃഷ്ണ 
കള്‍ക്ക്‌ കാരണഭൂതമായ മൂലം ത്യജിച്ച്‌ സഞ്ചിത കര്‍മ്മങ്ങള്‍ 
ബുദ്ധിപൂര്‍വം രുദ്രനില്‍ സമര്‍പ്പിച്ചാല്‍ അദ്ദേഹവുമായി 
താദാത്മ്യം പ്രാപിക്കുന്നു. ശാശ്വതനും പുരാണപുരുഷനും 
രുദ്രന്‍ തന്നെ. അതിനാല്‍ സ്വശക്തിയാലും തപസ്സിനാലും 
അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നു. അഗ്നി വായു ജലം സ്ഥലം 
എന്നിവ വ്യോമത്താല്‍ ഭസ്മരൂപമാകുന്നു. ഇങ്ങനെയുള്ള ഭഗ 
വാന്‍ പശുപതിയുടെ ഭസ്മം ആരുടെ ശരീരത്തില്‍ പതിക്കു 
ന്നുവോ അവനും ഭസ്മത്തെ പോലെയായിത്തീരുന്നു. ഇങ്ങനെ 
പശുപതിയുടെ ബ്രഹ്മരൂപമായ ഭസ്മം ജീവികളുടെ ബന്ധന 
വിഛേദനത്തിന്‌ കാരണമായി ഭവിക്കുന്നു. 


6. യോഗ്ന രുദ്രോ യോപ്സ്വന്തര്യ ഓഷധീര്‍ വിരുധ 
ആവിവേശ യ ഇമാ വിശ്വാ ഭൂവനാനി ചാക്ിവേ 
തസ്മൈ രുദ്രായ നമോസ്ത്വഗ്നയേ യോ രുദ്രോഗ്ന 
യോ രുദ്ര ഓഷധീര്‍ വീരുധ ആവിവേശയോ രുദ്ര 
ഇമാ വിശ്വാ ഭൂവനാനി ചാക്ടവേ തസ്മൈ രുദ്രായ 
വൈ നമോ നമഃ യോരു ദ്രോ! പ്സു യോരുദ്ര 
ഓഷധീഷു യോ രുദ്രോ വന സ്പതിഷു യേന 
രുദ്രേണ ജഗദുര്‍ധ്വധാരിതം പൃഥിവീ ദ്വിധാത്രിധര്‍ത്താ 
ധാരിതാ നാഗാ യേ! ന്തരീക്ഷേ തസ്മൈ രുദ്രായ 
വൈ നമോ നമഃ. മൂര്‍ധാനമസ്യ സംസീവ്യാധര്‍വാ 
ഹൃദയം ച യത്‌ മസ്തിഷ്കാ ദൂര്‍ധ്വഃ പ്രൈരയത്‌ പവ 
മാനോ ധി ശീര്‍ഷതഃ തദ്വാ അഥര്‍വണഃ ശിരോ ദേവ 
കോശഃ സമുഞ്ചിതഃ തത്‌ പ്രാണോ  ഭിരക്ഷതി ശിരോ 
{ന്ന മഥോ മനഃന ച ദിവോ ദേവ ജനേന ഗുപ്താ 
നവാന്തരീക്ഷാണി നവഭൂമ ഇമായസ്മിന്നിദം സര്‍വ 
മോതപ്രോതം യ സ്മാദന്യന്നപരം കിഞ്ചനാ സ്തി ന 
തസ്മാത്‌ പൂര്‍വം ന പരം തദസ്തി ന ഭൂതം നതോ 
ഭവ്യം യദാസീത്‌ സഹസ്രപാദേക മൂര്‍ധാ വ്യാപ്തം 


fe 


1 


സ ഏ വേദമാപരീവര്‍ത്തി ഭൂതം അക്ഷരാത്‌ സംജാ 
യതേ കാലഃ കാലാദ്‌ വ്യാപക ഉച്യതേ വ്യാപകോ ഹി 
ഭഗവാന്‍ രുദോ ഭാഗാ യമാനോ യദാ ശേതേ രുദ്ര 
സ്തദാ സംഹരതേ പ്രജാഃ ഉച്ചിസീതേ തമോ ഭവതി 
തമസ ആപോപ്ന്വംഗുല്യാ മഥിതേ മഥിതം ശിശിരേ 
ശിശിരം മഥ്യമാനം ഫേനോഭവതി ഫേനാ ദണ്ഡം ഭവ 
ത്യണഅധാത്‌ വായു ബ്രഹ്മാഭവതി. ബ്രഹ്മണോ വായുഃ 
വായോരാംകാരഃ ഓംങ്കാരാത്‌ സാവിത്രീ സാവിത്ര്യാ 
ഗായത്രി, ഗായത്രയാ ലോകാ ഭവന്തി അര്‍ച്ചയന്തി തപഃ 
സത്യം അധ്യക്ഷരന്തി യദ്‌ ധ്രുവം ഏതദ്ധി പരമം തപഃ 
ആപോ ജ്യോതി രസോ ? മൃതം ബ്രഹ്മ ഭൂര്‍ഭുവഃ 
സ്വരോം നമ ഇതി. 


അഗ്നിയിലും ജലത്തിലും കുടികൊള്ളുന്ന രുദ്രന്‍ 
തന്നെയാണ്‌ ചെടികളിലും വൃക്ഷങ്ങളിലും ഉള്ളത്‌. സമസ്ത 
വിശ്വവും സൃഷ്ടിച്ചിട്ടുളള ആ അഗ്നിരൂപനായ രുദ്രന്‌ നമസ്കാ 
രം. ചെടികളിലും വൃക്ഷങ്ങളിലും അഗ്നിയിലും സ്ഥിതി ചെയ്യു 
ന്നവനും സകല വിശ്വത്തിന്റെ സ്രഷ്ടാവുമായ രുദ്രന്‌ നമസ്കാ 
രം. വൃക്ഷങ്ങളിലും ചെടികളിലും ജലത്തിലും വസിക്കുന്ന 
വനും ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നവനും രണ്ടു പ്രകാര 
ത്തിലും (ശിവന്‍ ശക്തി) മൂന്നു പ്രകാരത്തിലും (സത്വ രജ 
സ്തമസ്സുകള്‍) ഭൂമിയെ നയിക്കുന്നവനും സര്‍പ്പധാരിയുമായ 
രുദ്ര ഭഗവാന്‍ നമസ്‌കാരം. രുദ്രന്റെ പ്രണവസ്വരൂപമായ മൂര്‍ധാ 
വിനെ ഉപാസിച്ചാല്‍ ശിവന്റെ ഉന്നത സ്ഥിതി കൈവരുന്നു. ഉപാ 
സിക്കാത്തപക്ഷം അധഃപതനമാണ്‌. എല്ലാ ദേവന്മാരുടെയും 
സാമൂഹിക രൂപം രുദ്രന്റെ മസ്തകമാണ്‌. അതിന്റെ പ്രാണനും 
മനസ്സും ശിരോരക്ഷകമാണ്‌. ദേവന്മാര്‍ക്ക്‌ തനിയെ ഭൂമിയെയോ 
ആകാശത്തെയോ സ്വര്‍ഗ്ഗത്തെയോ ഒന്നിനെയും രക്ഷിക്കാന്‍ 
ശക്തിയില്ല. സകലതും രുദ്രനില്‍ അടങ്ങുന്നു. അദ്ദേഹത്തിന 
പ്പുറം യാതൊന്നുമില്ല. മുന്നു ഭൂതഭവിഷ്യ കാലങ്ങളിലും ഒന്നും 
ഉണ്ടായിട്ടില്ല. സഹ്രസ പാദനും സഹസ്ര ശിരസ്സുള്ളവനുമാണ്‌ 
അദ്ദേഹം. സര്‍വഭൂത വ്യാപ്തനാണദ്ദേഹം. കാലത്തിന്റെ 
ഉല്‍പത്തി അക്ഷരത്തില്‍ നിന്നുമാണ്‌. കാലം വ്യാപകമാണ്‌. 
വ്യാപകനും ഭോഗായമാനനുമായ രുദ്രന്‍ ശയിച്ചാല്‍ സകല 
ജീവികളുടെയും അന്ത്യം സംഭവിക്കുന്നതാണ്‌. പിന്നെ അദ്ദേ 
ഹത്തിന്റെ ശ്വാസംകൊണ്ട്‌ തമസ്സും മതസ്സില്‍ നിന്ന്‌ ജലവും 
ഉണ്ടാകുന്നു. ആ ജലം വിരലുകളാല്‍ മഥിക്കപ്പെടുമ്പോള്‍ ശിശി 
രര്‍ത്തുവിലെ പോലെ മഞ്ഞുണ്ടാകുന്നു. അതിനെ മഥനം 
ചെയ്യുമ്പോള്‍ നുരയും, നുരയില്‍ നിന്ന്‌ അണ്ഡവും അണ്ഡ 
ത്തില്‍ നിന്ന്‌ ബ്രഹ്മവും ഉണ്ടാകുന്നു. ബ്രഹ്മാവില്‍ നിന്ന്‌ 
വായുവും വായുവില്‍ നിന്ന്‌ ഓംങ്കാരവും ഓങ്കാരത്തില്‍ നിന്ന്‌ 
സാവിത്രിയും സാവിത്രിയില്‍ നിന്ന്‌ ഗായത്രിയും ഗായത്രിയില്‍ 


നിന്ന്‌ ലോകങ്ങളും ഉത്ഭവിക്കുന്നു. അദ്ദേഹം തപസ്സു യ 
മ്പോള്‍ സത്യം ഉണ്ടാകുന്നു. തുടര്‍ന്ന്‌ അമൃത പ്രവാഹം ഉണ്ടാ 
കുന്നു. ആ പ്രവാഹം ശാശ്വതമാകുന്നു. അത്‌ പരമമായ പത 
സ്സാണ്‌. അത്‌ ജലം, ജ്യോതിസ്സ്‌, രസം, അമൃതം, (ബ്രഹ്മം ഭൂഃ 
ഭവഃ സ്വഃ എന്നിവയായി പരിണമിക്കുന്നു. 


7. യ ഇദമഥര്‍വ ശിരോ ബ്രാഹ്മണോ! ധീതേ 
അശ്രോത്രിയഃ ശ്രോര്രിയോ ഭവതി. അനുപനീതഃ ഉപ 
നീതോ ഭവതി സോ! ഗ്നി പൂതോ ഭഴതി. സ വായു 
പൂതോ ഭവതി. സ സൂര്യപൂതോ ഭവതി. സ സോമ 
പൂതോ ഭവതി. സ സത്യപൂതോ ഭവതി. സ സര്‍വ 
പൂതോ ഭവതി. സ സര്‍വൈര്‍ദേവൈഃ ജ്ഞാതോ 
ഭവതി സ സർവൈഃ ജ്ഞാതേ ഭവതി. സ 
സര്‍വൈ വേദൈരനുധ്യാതോ ഭവതി. സ സർവേഷു 
തീര്‍ത്ഥേഷു സ്നാതോ ഭവതി. തേന സർവൈഃ ക്രതു 
ഭിരിഷ്ടം ഭവതി ഗായ്രത്യാഃ ഷഷ്ടി സഹസ്രാണി 
ജപ്താനി ഭവന്തി. ഇതിഹാസപുരാണാനാം രുദ്രാണാം 
ഗതസഹസ്രാണി ജപ്താനി ഭവന്തി. പ്രണവാനാമ 
യുതം ജപ്തം ഭവതി. ആ ചക്ഷുഷഃ പംക്തിം പുനാ 
നി. ആ സപ്തമാത്‌ പുരുഷയുഗാന്‍ പുനാതീത്യാഹ 
ഭഗവാനഥര്‍വശിരഃ സകൃത്‌ ജപ്ത്വൈവ ശുചിഃ സഃ 
പൂതഃ കര്‍മ്മണ്യോ ഭവതി. ദ്വിതീയം ജപ്ത്വാ ഗണാധി 
പത്യാമവാപ്നോതി. തൃതീയം ജപ്ത്വാ ഏവമേവ അനു 
പ്രവിശത്യോം സത്യമോം സത്യം 


ദേവൈഃ 


ഈ അഥര്‍വശിരോപനിഷത്ത്‌ വായിക്കുന്ന ബ്രാഹ്മണന്‍ 
വേദജ്ഞനല്ലെങ്കിലും വേദജ്ഞനായിത്തീരുന്നു. അനുപനീത 
നാണെങ്കിലും ഉപനീതന്‍ തുല്യനാകുന്നു. അഗ്നി, വായു, 
സൂര്യന്‍, സോമന്‍, സത്യം എന്നിവയെപ്പോലെ അവന്‍ പരി 
ശുദ്ധനായിത്തീരുന്നു. അവന്‍ സര്‍വത്ര വിശുദ്ധനാകുന്നു. 
അവന്‍ ദൈവജ്ഞനും വേദജ്ഡനും സര്‍വതീര്‍ത്ഥസ്നാനപു 
ണ്യവാനും ആയിത്തീരുന്നു. എല്ലാ യജ്ഞങ്ങളും ചെയ്താ 
ലുള്ള ഫലവും അവന്‍ കിട്ടുന്നു. ഇതിഹാസപുരാണങ്ങള്‍ അധ്യ 
യനം ചെയ്ത്‌ ഫലവും ഒരു ലക്ഷം രുദ്രനാമ ജപത്തിന്റെ 
ഫലവും പതിനായിരം പ്രണവം ജപിച്ച ഫലവും അവന്‌ കിട്ടു 
ന്നു. അവനെ കാണുന്നതുകൊണ്ട്‌ തന്നെ ആളുകള്‍ പരിശുദ്ധ 
രാകുന്നതാണ്‌. അവന്‍ തന്റെ ഏഴു തലമുറകളെ പരിശുദ്ധമാ 
ക്കുമെന്ന്‌ പറഞ്ഞിട്ടുണ്ട്‌. ഈ അഥര്‍വ ശിരോപനിഷത്ത്‌ ഒരി 
ക്കല്‍ ജപിച്ചാല്‍ അവന്‍ പരിശുദ്ധനും കര്‍മ്മാധികാരിയുമാ 
കും. രണ്ടാമത്‌ ജപിച്ചാല്‍ ഗണാധിപതിയാകും മൂന്നുവട്ടം ജപി 
ച്ചാല്‍ സത്യസ്വരൂപമായ ഓങ്കാരത്തില്‍ പ്രവേശിക്കുന്നു. 


അഥര്‍വശിരോപനിഷത്ത്‌ സമാപിച്ചു. 


ന്ന ന്ത 


K 


പഅമ്ൃതങാദോപണ്്ഷത്ത 


ശാന്തിപാഠം 
ഓം. സഹനാവവതു. സഹന ഭുനക്തു. സഹ ചിന്തയേദാത്മനോ രശ്മീന്‍ | 
വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു. മാ പ്രത്യാഹാരഃ സ ഉച്യതേ || 


വിദ്വിഷാവ ഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ oe 
6. പ്രത്യാഹാരസ്തഥാ ധ്യാനം | 


പരബ്രഹ്മം നമ്മെ രണ്ടുപേരെയും രക്ഷിക്കണേ. നമ്മെ 
[ പ്രാണായാ മോ ഥ ധാരണാ | 

രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്കണേ. നമ്മള്‍ രണ്ടുപേരും 

v തര്‍ക്കശ്ചൈവ സമാധി ശ്ച | 

ഒരുമിച്ച്‌ കഴിവുകള്‍ വളര്‍ത്ത ണേ. നമ്മുടെ അധ്യയനം തേജോ 


മയമായിത്തീരണേ. നാം പരസ്പരം വിദ്വേഷം കാണിക്കാ ഷഡംഗോ യോഗ ഉച്യതേ | 


തിരിക്കണേ. പ്രണവത്തിന്റെ ആകാരാദിമാത്രകള്‍ അവയുടെ ലിംഗഭൂത 


1. ശാസ്ത്രാണ്യധീത്യ മൈധാവീ | മായ പദങ്ങള്‍ ആശ്രയഭൂതമായ വിശ്വംവിരാട്‌ എന്നിവയെ വീട്ട്‌ 
സ്വരഹീനമായ മകാരത്തിന്റെ വാചകമായ ഈശനെ ധ്യാനിച്ചാല്‍ 

അഭ്യസ്യ ച പുനഃ പുനഃ | 9 ജഃ നീച്ച 
സാധകന്‍ തുരീയതത്വത്തിലെത്താം. ആ തത്ത്വം സര്‍വപ്രപഞ്ച 
പരമം ബ്രഹ്മവിദ്യായാ | 2 
ത്തിനും വിദൂരമാണ്‌. ശബ്ദസ്വര്‍ശാദി വിഷയങ്ങലും അവയെ 


ഉല്ക്കാവത്താന്യഥോത്സുജേത്‌ || ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും സൂര്യരശ്മിയെപ്പോലെ 


ശാസ്ത്രങ്ങള്‍ പഠിച്ച്‌ ബുദ്ധി വികസിപ്പിച്ച്‌ വീണ്ടും വീണ്ടും ആത്മാവില്‍ കാണണം. അങ്ങനെ അനാത്മവിഷയങ്ങളില്‍ 
അഭ്യസിച്ച്‌ പരമമായ ബ്രഹ്മവിദ്യനേടുക. ഉല്ക്കപോലെ ചഞ്ച നിന്നും മനസ്സിനെ നിവര്‍ത്തിപ്പിച്ച്‌ ആത്മചിന്ത ചെയ്യണം. ഈ 
ലമായ ജീവിതത്തെ പാഴാക്കാതിരിക്കുക. ആത്മവിചിന്തനമാണ്‌ പ്രത്യാഹാരം യോഗത്തിന്റെ ആറ്‌ അംഗ 


ങ്ങളായ പ്രാണായാമം, ധ്യാനം, ധാരണം, തര്‍ക്കം, മാധി, എന്നി 
2. ഓങ്കാരം രഥമാരുഹ്യ | 


1) വയോടൊപ്പം പ്രത്യാഹാരവും പ്രധാനമാണ്‌. 

വിഷ്ണും കൃത്വാഥ സാരഥിം | 

7. യഥാ പര്‍വത ധാതുനാം | 
ബ്രഹ്മലോക പഥാന്വേഷി | 

p ദഹ്യന്തേ ധമനാന്മലാഃ | 
രുദ്രാരാധന തത്പരഃ || 
ദഥേന്ദ്രിയകൃതാഃ ദോഷാ | 

ഓംങ്കാരമാകുന്ന രഥത്തില്‍ കയറി വിഷ്ണുവിനെ സാര 


പ ദങ്യന്തേ പ്രാണനിഗ്രഹാത്‌ || 
ഥിയയാക്കി യഥാര്‍ത്ഥ ബ്രഹ്മലോകം അന്വേഷിച്ചുകൊണ്ട്‌ 


രുദ്രന്റെ ഉപാസനയില്‍ താല്‍പര്യം വഹിക്കണം. പര്‍വ്വതത്തിലെ സ്വര്‍ണ്ണം തുടങ്ങിയ ധാതുക്കള്‍ ചൂടുപിടി 


3. താവദ്രഥേന ഗന്തവ്യം | പ്പിച്ച്‌ മലിനത ദുരെയാക്കുന്നതുപോലെ ഇന്ദ്രിയജന്യങ്ങളായ 


ദോഷങ്ങള്‍ പ്രാണായാമം കൊണ്ട്‌ ദുരെയാക്കാം. 
യാവ്രദഥ പഥിസ്ഥിതഃ | 


8. പ്രാണായാമൈഃ ദഹേദ്ദോഷാന്‍ | 
സ്ഥിത്വാ രഥ പഥഃ സ്ഥാനം | 


ലി ധാരണാഭിശ്ച കില്ബിഷം | 
രഥമുത്‌ സൃജ്യഗച്ഛതി || 

പ്രത്യാഹാരേണ സംസര്‍ഗ്ലാന്‍ | 
രഥമാര്‍ഗ്ഗം അവസാനിക്കുന്നതുവരെ രഥത്തില്‍ സഞ്ചരി 


ധ്യനേനാനിശ്വരന്‍ ഗുണാന്‍ || 
ക്കാം. മാര്‍ഗ്ഗം അവസാനിച്ചാല്‍ രഥം വിട്ട മുന്നോട്ടു പോകാം. 


4. മാത്രാ ലിംഗപദം ത്യക്ത്വാ | 9. കില്‍ബിഷം ഹി ക്ഷയം നീത്വാ | 
ശബ്ദവ്യഞ്ജന വര്‍ജിതം രുചിരം ചൈവ ചിന്തയേത്‌ || 
അസ്വരേണ മകാരേണ | ്രാണായാമം കൊണ്ട്‌ ദോഷങ്ങളെയും ധാരണകൊണ്ട്‌ 
പദം സൃക്ഷ്മം ച ഗച്ഛതി || പാപങ്ങളെയും ദഹിപ്പിക്കുക. ഇങ്ങനെ പാപങ്ങളെയും അവ 


യുടെ അംഗങ്ങളെയും നശിപ്പിച്ച്‌ ദേവനെ സ്വസ്വരൂപത്തില്‍ 


5. ശബ്ദാദി വിഷയാഃ പഞ്ച | ട്ട 


നേത്രശ്ചൈവാതി ചഞ്ചലം | 


2 


I 


10. രുചിരേ രേചകം ചൈവ | 
വായോരാകഷണം തഥാ | 
പ്രാണായാമാസ്ത്രയഃ പ്രോക്താ | 


1. സവ്യാഹൃതിഃ സപ്രണവാം | 


രേച പുരകകുംഭകാഃ 


ഗായത്രിം ശിരസാ സഹ | 

ത്രിഃ പറേദായത്രപാണഃ | 

പ്രാണായാമഃ സ ഉച്യതേ || 

ഉള്ളില്‍ വായുവിനെ സ്ഥിരമായി നിറുത്തുകയും വെളി 
യിലേക്ക്‌ വിടുകയും അകത്തോടു വിലിക്കുകയും ചെയ്യണം. 
വ്യാഹൃതി ഓംങ്കാരം ഇവയോടുകൂടി ഗായത്രി മൂന്നുതവണ 
ചൊല്ലി രേചകം, പൂരകം, കുംഭകം എന്നീ ക്രിയകള്‍ ചെയ്യു 
ന്നതിന്‌ പ്രാണായാമമെന്ന്‌ പറയുന്നു. 
12. ഉത്ക്ഷിപ്യ വായുമാകാശം | 

ശൂന്യം കൃത്വാ നിരാത്മകം | 

ശൂന്യഭാവേന യുഞ്ജീയാ- 

ദ്രേചക സ്യേതി ലക്ഷണം. || 

പ്രാണവായുവിനെ ആകാശത്തില്‍ ഉത്ക്ഷേപണം 
ചെയ്തു. ഹൃദയത്തെ വായു ശൂന്യമാക്കിത്തീര്‍ക്കുന്നതാണ്‌ 
രേചക്രപണായാമം. 
13. നോ ച്വസേന്നാനുച്്സേന്നൈവ | 

ഗാത്രാണി ചാലയേത്‌ | 

ഏവം വായുര്‍ഗ്രഹത വ്യഃ | 

പൂരകസ്യേതി ലക്ഷണം || 

ശ്വസിക്കുകയോ ഉച്സിക്കുകയോ ചെയ്യാതെയും ശരീരം 


ചലിപ്പിക്കാതെയും ഇരുന്നുകൊണ്ട്‌ പ്രാണവായുവിനെ നിരോ 


ധിക്കുന്നതിനു പൂരക്രപാണായാമമെന്ന്‌ പറയുന്നു. 
14. വക്ര്തേണോത്പലനാളേണ | 
വായം കൃത്വാ നിരാശ്രയം | 
ഏവം വായുര്‍ ഗ്രഹീതവ്യഃ | 
കംഭകസ്യേതി ലക്ഷണം || 


വായിലൂടെയും കമലനാളത്തിലൂടെയും വെള്ളം വലിച്ചെ 


ടുക്കുന്നതു പോലെ സാവധാനം വായുവിനെ അകത്തേക്ക്‌ വലി 


ക്കുന്നത്‌ കുംഭക്രപാണായാമമാകുന്നു. 


15. അന്ധവത്‌ പശ്യ രൂപാണി | 
ശൃണു ശബ്ദ മകര്‍മ്മവത്‌ | 
കാഷ്ഠവത്‌ പശ്യതേ ദേഹം | 


പ്രശാന്ത സ്യേതി ലക്ഷണം || 


അന്ധനെപ്പോലെ ഒന്നും കാണാതിരിക്കുകയും ബധിരനെ 
പ്പോലെ കേട്ടിട്ടും കേല്‍ക്കാതിരിക്കുകയും ദേഹം വെറും മത്ത 
ടിപോലെ കരുതാനിടയാകുന്നതുമാണുപശാന്തന്റെ ലക്ഷണം. 
16. മനഃ സങ്കല്പകം ധ്യാത്വാ | 

സംക്ഷിപ്യാത്മനി ബുദ്ധിമാന്‍ | 

ധാരയി ത്വാ തഥാത്മാനം | 

ധാരണാ പരി കീര്‍ത്തിതാ || 

മനസ്സ്‌ സങ്കല്പാഗ്മകമെന്ന്‌ കരുതി അതിനെ ആത്മാവില്‍ 
ലയിപ്പിച്ച്‌ പരമാത്മാവിനെ ചിന്തിക്കുകയാണ്‌ ധാരണയെന്ന 
പ്രാണയാമം. 
17. ആഗമസ്യാവിരോധേന | 

ഉഹനം തര്‍ക്ക ഉച്യതേ | 

യം ലബ്ധ്വാപ്യവ മന്യേത | 

സഃ സമാധി പ്രകീര്‍ത്തിതാ || 

തര്‍ക്കമെന്നത്‌ ശാസ്ര്രവിധിയനുസരിച്ചുള്ള ചിന്തയാണ്‌. 
യാതൊന്നു ലഭിച്ചാലാണ്‌ മറ്റു ലഭിക്കേണ്ട വസ്തുക്കള്‍ തുച്ഛങ്ങ 
ളെന്നു തോന്നുന്നത്‌ അതാണ്‌ പ്രാണായാമാംഗമായ സമാധി 
18. ഭൂമിഭാഗേ സമേ രമ്മ്യ | 

സര്‍വദോഷ വിവര്‍ജിതേ | 

കൃത്വാ മനോമയിം രക്ഷാം | 


ജപ്ത്വാ ചൈ വാഥ മണ്ഡലേ || 


19. പത്മകം സ്വസ്തികം വാപി | 

ഭദ്രാസനമഥാപി വാ | 

ബദ്ധ്വാ യോഗാസനം സമ്യക്‌ | 

ഉത്തരാഭിമുഖസ്ഥിതഃ || 

സര്‍വ ദോഷ വിമുക്തവും സമവും സുന്ദരവുമായ ഭൂഭാ 
ഗത്ത്‌ പത്മാസനത്തിലോ സ്വസ്തികാസനത്തിലോ ഭദ്രാസന 
ത്തിലോ ഇടവിടാതെ ഉത്തരാഭിമുഖമായിരുന്ന്‌ മനസ്സിനെ ഉറ 
പ്പിച്ച്‌ മണ്ഡലം ജപിക്കണം. 
20. നാസികാപുടമംഗുല്യാ | 

പിധായൈ കേന മാരുതം | 

ആകൃഷ്യ ധാരയേദഗ്നീം | 

ശബ്ദമേവാഭി ചിന്തയേത്‌ || 
21. ഓമിത്യേകാക്ഷരം ബ്രഹ്മ | 

ഓമിത്യേകേന രേചയേത്‌ | 

ദിവ്യമന്ത്രേണ ബഹുശഃ | 


കുര്യാദാത്മമലച്യുതിഃ || 


ഒരു വിരല്‍കൊണ്ട്‌ ഒരു നാസികാദ്വാരം അടച്ച്‌ തുറന്ന 


P 


നാസദ്വാരത്തില്‍ കൂടി വായു അകത്തേക്ക്‌ വലിക്കുക. പിന്നെ 
രണ്ടു ദ്വാരങ്ങലും അടച്ച്‌ വായുവിനെ നിരോധിക്കണം. പിന്നെ 
ഏകാക്ഷര ശബ്ദരൂപവും തേജോമയവുമായ പ്രണവ ശബ്ദം 
ചിന്തിച്ച്‌ വായു സാവധാനം വെളിയില്‍ വിടുക. ഇങ്ങനെ പ്രവാ 
ത്മകമായ മന്ത്രം അനേകം പ്രാവശ്യം പ്രയോഗിച്ച്‌ ചിത്തമാലി 
ന്യമകറ്റുക. 
22. പശ്ച്വാദ്ധ്യായേത പൂര്‍വോക്തം | 

ക്രമശോ മന്ത്ര നിര്‍ദ്ദിശേത്‌ | 

സ്ഥുലാതിസ്ഥൂലമാത്രായം | 

നാതി മൂര്‍ധ്വമതിക്രമഃ || 

മൂമ്പ്‌ സൂചിപ്പിച്ചവിധം പ്രണവം ചിന്തിക്കുക. പ്രണവഗര്‍ദി 


തമായ പ്രാണായാമം ഒരു സമയത്ത്‌ സ്ഥൂലാതിസ്ഥൂലമാത്ര 


യില്‍ അധികം ചെയ്യാന്‍ പാടില്ല. 


23. തിര്യഗുര്‍ധ്വമധോ ദൃഷ്ടീം | 
വിനിര്‍ദ്ധാര്യ മഹാമതി | 
സ്ഥിരഃ സ്ഥായീവിനിഷ്കത്വ | 
തദാ യോഗം സമഭ്യസേത്‌ || 


കണ്ണ്‌ മുമ്പിലും മുകളിലും താഴെയും സ്ഥിരീകരിച്ച്‌ ഇള 


കാതെ ഇരുന്നുകൊണ്ട്‌ യോഗാഭ്യാസം ചെയ്യുക. 


24. താലാമാത്രാ യഥാ യോഗോ | 

ധാരണാ യോജനം തഥാ | 

ദ്വാദശ മാത്രോ യോഗസ്തു | 

കാലതോ നിയതഃ സ്മൃതഃ || 

യോഗഭ്യാസം നിശ്ചിത പദ്ധതിയനുസരിച്ച്‌ ചെയ്യുക. ദ്വാദ 
ശമാത്രമായ യോഗം കാലത്താല്‍ നിയതമാകുന്നു. 
25. അഘോഷമവ്യജ്ഞനമസ്വരം ച | 

അകണ്ഠ തല്വോഷു മനാസികം ച | 

അരേഷ ജാതമുഭയോഷ്ഠ വര്‍ജിതം | 


യദക്ഷരം ന ക്ഷരതേ കദാചിത്‌ || 


ദം. അത്‌ വ്യഞ്ജനമോ സ്വരമോ അല്ല. കണ്ഠം താലു ഓഷ്ഠം 
നാസിക ഇവകൊണ്ടോ വ്യക്തമാക്കാവുന്നതല്ല. മൂര്‍ധാവു 
കൊണ്ടും ദന്തം കൊണ്ടും ഉച്ചരിക്കാനാവില്ല. അതിന്‌ നാശമി 
ല്ല. പ്രാണായാമ രൂപത്തില്‍ അഭ്യസിക്കുകയും മനസ്സിനെ നാദ 


രൂപത്തില്‍ നിരന്തരം ലയിപ്പിക്കുകയും ചെയ്യേണ്ടതാണത്‌. 
26. യേനാസന പശ്യതേ മാര്‍ഗ്ഗം | 
പ്രാണസ്തേന ഹി ഗച്ഛതി | 


അതസ്സമഭ്യസേന്നിത്യം | 


സന്മാര്‍ഗ്ഗമനായ വൈ || 


ബാഹ്യപ്രയത്നത്താല്‍ ഉച്ചരിക്കപ്പെടാവുന്ന തല്ല പ്രണവനാ 


K 


27. ഹൃദ്വാരം വായുദ്വാരം ച | 

ഉനര്‍ധ്വദ്വാരമതഃ പരം | 

മോക്ഷദ്വാരം ബിലം ചൈവ | 

സുഷിരം മണ്ഡലം വിദുഃ || 

ഏതു മാര്‍ഗ്ഗത്തില്‍ കൂടി യോഗി നോക്കുന്നുവോ ആ മാര്‍ഗ്ഗ 
ത്തില്‍ കൂടി പ്രാണന്‍ മനസ്സിനെ അനുഗമിക്കുന്നു പ്രാണന്‍ 
ഉത്ത മമാര്‍ഗ്ഗത്തിലൂടെ പോകുന്നതിനാല്‍ നിരന്തരാഭ്യാസം ആവ 
ശ്യമാണ്‌. ഹൃദയത്തില്‍ കൂടി പ്രാണന്‍ സുഷുമ്നാ മാര്‍ഗ്ഗത്തില്‍ 
പ്രവേശിക്കുന്നു. മുകളില്‍ ഈര്‍ധ്വഗമന മാര്‍ഗ്ഗവും (ബഹ്മര 
ന്രവും സ്ഥിതി ചെയ്യുന്നു. യോഗികള്‍ ഇതിനെ സൂര്യമണ്ഡല 


മെന്ന്‌ കരുതുന്നു. അതിനെ ഭേദിച്ച്‌ പ്രാണന്‍ വെടിഞ്ഞാല്‍ 


മുക്തി സിദ്ധിക്കും. 
28. ഭയം ക്രോധമഥാലസ്യ | 


മതി സ്വപ്നാതി ജാഗരം | 

അത്യാഹാരമനാഹാരം | 

നിത്യം യോഗീ വിവര്‍ജയേത്‌ || 

ഭയം ക്രോധം ആലസ്യം അതിനിദ്ര ഏറെ ഉണര്‍ന്നിരിക്കുക 
അമിത ഭോജനം നിരാഹാരം എന്നിവ യോഗി ഒഴിവാക്കണം. 
29. അന്തേന വിധിനാ സമൃക്‌ | 

നിത്യമഭ്യസതാ ക്രമാതഃ | 

സ്വയമുത്പദ്യതേ ജ്ഞാനം | 


ത്രിഭീര്‍മാ സൈര്‍ന സംശയഃ || 


30. ചതുര്‍ഭിഃ പശ്യതേ ദേവാന്‍ | 

പഞ്ചഭിസ്തുല്യ വിക്രമാഃ | 

ഇച്ഛായാപ്നോതി കൈവല്യം | 

ഷഷ്ഠേ മാസി ന സംശയഃ || 

ഇങ്ങനെ നിയമപ്രകാരം നിത്യവും യോഗചര്യയില്‍ 
പെടുന്ന യോഗി സ്വയം ജ്ഞാനം നേടുന്നു. നാലു മാസം 
കൊണ്ട്‌ അവന്‍ ദേവദര്‍ശനം ലഭിക്കുന്നു. അഞ്ചുമാസത്തിനു 
ള്ളില്‍ ദേവതുല്യമായ സാമര്‍ത്ഥ്യം കിട്ടുന്നു. ആറുമാസത്തില്‍ 
ജീവന്മുക്താവസ്ഥയും കിട്ടും. 
31. പാര്‍ത്ഥിവഃ പഞ്ച മാത്രാണി | 

ചതുര്‍മാത്രാണി വാരുണഃ | 

ആഗ്നേയസ്തു ്രിമാത്രാണി | 

വായവ്യ സ്തുദ്വിമാത്രകഃ || 
32. ഏകമാത്രസ്തഥാകാശോ | 

ഹൃര്‍ദ്ധമാത്രം തു ചിന്തയേത്‌ | 


സിദ്ധിം കൃത്വാ തു മനസാ | 


ചിന്തയേ ദാത്മനാത്മനി || 


I 


പാര്‍ത്ഥിവ തത്വം ധരിക്കുമ്പോള്‍ പ്രണവത്തിലെ അഞ്ചു 
മാത്രകള്‍ ചിന്തിക്കണം. ജലതത്വമാകുമ്പോള്‍ നാല്‍, അഗ്നിമാ 
ത്രയാകുമ്പോള്‍ മൂന്ന്‌, വായു തത്വമാകുമ്പോള്‍ രണ്ട്‌, ഈ നില 
യില്‍ ചിന്തിക്കുക ആകാശ തത്വം ധരിക്കുമ്പോള്‍ പ്രണവ 
ത്തിന്റെ ഏക മാത്രകം പ്രണവത്തെ ചിന്തിക്കുമ്പോള്‍ അതിന്റെ 
ഉനര്‍ധ്വമാത്ര മാത്രവും ചിന്തിക്കണം. മാനസിക ധാരണയാല്‍ 
സ്വശരീരത്തില്‍ തന്നെ പഞ്ചഭൂതസിദ്ധിയും ചിന്തനയും 
വേണം. ഇങ്ങനെ ചെയ്താല്‍ പഞ്ചഭൂതങ്ങളും വശികൃതങ്ങ 
ളാകുന്നു. 
33. ത്രിംശത്‌ പര്‍വാം ഗുലഃ പ്രാണോ | 

യത്ര പ്രാണഃ പ്രതിഷ്ഠിതഃ | 

ഏഷ പ്രാണ ഇതി ഖ്യാതോ | 


ബാഹ്യ പ്രാണഃ സഗോചരഃ || 


34. അശീതിഃ ഷട്ശതം ചൈവ | 

സഹ്രസാണി ത്രയോ ദശ | 

ലക്ഷ ശ്ചൈകോപി | 

നിടശ്വാസ അഹോരാത്ര പ്രമാണതഃ || 

മുപ്പത്‌ അംഗുലം നിളമുള്ള ശ്വസം സ്ഥിതിചെയ്യുന്നത്‌ 
പ്രാണവായുവിന്റെ ആശ്രയരൂപമാണ്‌. ഇതുതന്നെയാണ്‌. പ്രാണ 
നെന്ന പേരില്‍ പ്രസിദ്ധമായിട്ടുള്ളത്‌. ഇന്ദ്രിയ ഗോചരമായ 
പ്രാണനില്‍ ഒരുലക്ഷത്തിപ്പതിമൂവായിരത്തി അഞ്ഞൂറ്റി 


എണ്‍പത്‌ ശ്വസനക്രിയ അഹോരാത്രം നടക്കുന്നുണ്ട്‌. 


35. പ്രണ ആദ്യോ ഹൃദി സ്ഥാനേ | 
അപാന സ്തു പുനര്‍ ഗുദേ | 
സമാനോ നാഭി ദേശേതു | 


ഉദാനഃ കണ്ഡമാശ്രിതഃ || 
36. വ്യാനഃ സർവേഷു ചാംഗേഷു | 


സദാ വ്യാപ്ൃത്യതിഷ്ഠതി | 


K 


അഥ വര്‍ണ്ണാസ്തു പഞ്ചാനാം | 

പ്രാണാദീനാമനുക്രമാത്‌ || 

ഹൃദയമാണ്‌ പ്രാണാദികളുടെ നിവാസസ്ഥാനം. അപാനന്‍ 
ഗുദത്തിലും സമാനന്‍ നാഭിദേശത്തും ഉദാനന്‍ കണ്ഠത്തിലും 


വ്യാനന്‍ സര്‍വാംഗങ്ങളിലും സഞ്ചരിക്കുന്നു. പ്രാണാദികളുടെ 


വര്‍ണം പറയാം. 
ണ 


37. രക്തവര്‍ണ്ണമണി പ്രഖ്യഃ | 

ണ 
പ്രാണോ വായുഃ പ്രകീര്‍ത്തിതഃ | 
അപാനസ്തസ്യ മധ്യേതു | 


ഇന്ദ്ര ഗോപസമപ്രഭഃ || 


38. സമാനസ്തസ്യ മധ്യേ തു | 
ഗോക്ഷീരധവള പ്രഭഃ | 
അപാണ്ഡുര ഉദാനശ്ച | 
വ്യാനോ ഹൃര്‍ച്ചി സമപ്രഭഃ || 
ചുവന്ന രത്നത്തിന്റെ നിറത്തോടു കൂടിയതാണ്‌ പ്രാണന്‍. 
അപാനന്‌ ഇന്ദ്രഗോപത്തിന്റെ നിറമാണ്‌. സമാനന്‍ പശുവിന്‍ 
പാലിനു തുല്യം വെളുത്തതാണ്‌. ഉദാനന്‌ ധൂസര വര്‍ണ്ണമാകു 
ന്നു. വ്യാനന്‍ അഗ്നി ജാലയുടെ നിറം കലര്‍ന്നതത്രേ. 
39. യസ്യൈഷ മണ്ഡലം ഭിത്വാ | 

മാരുതോ യാതി മൂര്‍ദധനി | 

യത്ര തത്ര ശ്രിയേദ്വാപി | 

ന സ ഭൂയോഭി ജായതേ | 

ന സ ഭൂയോഭി ജാഗതേ || 

ഇത്യുപനിഷത്‌ 

യാതൊരു സാധകന്റെ പ്രാണന്‍ ഈ മണ്ഡലം ഭേദിച്ചു 


കൊണ്ട്‌ മുര്‍ദ്ധാവിലെത്തുന്നോ അവന്‍ എവിടെ വെച്ച്‌ മരി 


ച്ചാലും പുനര്‍ ജന്മം പ്രാപിക്കുന്നില്ല. അവന്‌ പുനര്‍ ജന്മമില്ല. 


അമൃതനാദോപനിഷത്ത്‌ സമാപിച്ചു. 


ന്ത ന്ത 


K 


പ അവധദ്ൃതോപണങ്ഷത്ത്‌ ൦ 
യ 


ശാന്തിപാഠം 


ഓം സഹ നാവവതു സഹ ന ഭുനക്തു സഹ 
വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു 
മാവിദ്വിഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഗുരുശിഷ്യന്മാരായ ഞങ്ങള്‍ രണ്ടുപേരേയും 
ഒരുമിച്ച്‌ സംരക്ഷിക്കണേ. ഞങ്ങളെ രണ്ടുപേരേയും ഒരുമിച്ച്‌ 
പാലിക്കണേ. ഞങ്ങള്‍ രണ്ടുപേരേയും ഒരുമിച്ച്‌ സാമര്‍ത്ഥ്യം 
പ്രാപിക്കണേ. ഞങ്ങളുടെ അധ്യായനം തേജസ്സായിരിക്കണേ. 
ഞങ്ങള്‍ വിദ്വേഷം പുലര്‍ത്താതിരിക്കണേ. ഓം ശാന്തിഃ ശാന്തിഃ 


ശാന്തിഃ. 


1. അഥ ഹ സാംകൃതിര്‍ഭഗവന്തം ദത്താത്രേയം പരിസ 
മേത്യ പ്രപച്ഛ-ഭഗവന്‍ കോ 2 വധൂതസ്തസ്യകാ 
സ്ഥിതിഃ, കിം ലക്ഷ്യം, കിം സംസരണമിതി തം 
ഹോവാച ഭഗവോ ദത്താത്രേയഃ പരമ കാരുണികഃ 


സാംകൃതി ഭഗവാന്‍ ദത്താത്രേയനെ സമീപിച്ച്‌ ഇങ്ങനെ 
ചോദിച്ചു: “ഭഗവാനെ, അപധൂതനാരാണ്‌? അവന്റെ അവസ്ഥ 
യെന്ത്‌? അവന്റെ ചിഹ്നമെന്ത്‌? അവന്റെ സംസരണമെന്താണ്‌?” 
ഇതുകേട്ട പരമകാരുണികനായ ഭഗവാന്‍ ദത്താത്രേയന്‍ സാംകൃ 
തിയോട്‌ പറഞ്ഞു. 
2. അക്ഷരത്വാദ്വരേണ്യത്വാ- 

ദ്യുതസംസാര ബന്ധനാത്‌ | 

തത്വമസ്യാദിലക്ഷ്യത്വാ 


ദവധൂത ഇതിര്യതേ ॥ 


3. യോ വിലംഘ്യാശ്രമാന്‍ വര്‍ണ്ണാ 

നാത്മന്യേവ സ്ഥിതഃ സദാ | 

അതി വര്‍ണ്ണാശ്രമീ യോഗീ 

അവധൂതഃ സ കഥ്യതേ ॥ 

അവിനാശിത്വം കൊണ്ടും വരേണൃത്വം കൊണ്ടും 
സാംസ്കാരിക ബന്ധനത്തില്‍ നിന്നും വിമുക്തനായവനും 
തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ ലക്ഷ്യാര്‍ത്ഥ രൂപമാ 
യിട്ടുളളവനുമാണ്‌ അവധുതന്‍. വര്‍ണ്ണാശ്രമ ധര്‍മ്മങ്ങളെല്ലാം 
കൈവിട്ട്‌ ആത്മാവില്‍ തന്നെ സ്ഥിതി ചെയ്യുന്ന വര്‍ണ്ണാശ്രമര 
ഹിതനായ യോഗിയാണ്‌ അവധൂതന്‍. 
4. തസ്യ പ്രിയം ശിരഃ കൃത്വാ | 

മോദോ ദക്ഷിണാ പക്ഷകഃ | 

പ്രമോദ ഉത്തരഃ പക്ഷഃ | 


ആനന്ദോ ഗോഷ്പ ദായതേ ॥ 


5. ഗോവാലസദൃശം ശീര്‍ഷേ | 
നാപി മധ്യേ ന ചാപ്യധഃ 
ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠേതി | 


പുച്ഛകാരേണ കാരയേത്‌ ॥ 


6. ഏവം ചതുഷ്പഥം കൃത്വാ | 
തേ യാന്തി പരമാം ഗതിം | 
ന കര്‍മ്മണാ ന പ്രജയാ | 
ധനേന ത്യാഗേനൈതേ | 


അമൃതത്വമാനശുഃ ॥ 


പ്രിയതരമായ ബ്രഹ്മം ആരുടെ മസ്തകം, മോദം, ദക്ഷി 
ണപക്ഷം, പ്രമോദം, ഉത്തരപക്ഷം ഈ നിലയിലാകുന്നു 
അവന്റെ ഗതി ഗോഷ്പദമായിത്തീരുന്നു. പശുവിന്റെ വാല്‍ 
പോലെ മുകളിലും നടുക്കും താഴെയും ഇല്ലാത്തത്‌ യാതൊ 
ന്നാണോ അത്‌ സര്‍വ പ്രതിഷ്ഠരൂപമായ ബ്രഹ്മം വൂച്ഛം എന്ന്‌ 
പറയപ്പെടുന്നു. അതിനാല്‍ അതിനെ പുച്ഛകാരത്തിലാക്കണം 
ഇങ്ങനെ അവധുതന്മാര്‍ നാലുമാര്‍ഗ്ഗങ്ങളില്‍ കൂടി പരമഗതി 
പ്രാപിക്കുന്നു. വിവിധ കര്‍മ്മങ്ങളാലോ പ്രജയാലോ ധന 
ത്താലോ അമരത്വം പ്രാപിക്കാന്‍ സാധ്യമല്ല. ത്യാഗം കൊണ്ടു 
മാത്രമേ അമരത്വം പ്രാപിക്കാനാകൂ. 


7. സ്വൈരം സ്വൈരവിഹരണം തത്‌ സംസരണം 
സാംബരാ വാ ദിഗംബരാ വാ ന തേഷാം ധര്‍മ്മാ 
ധര്‍മ്മ ന മേധായമേധ്യയ സാംഗ്രഹണ്ൃയഷ്ടായാശ്വമേ 
ധമന്തര്‍യാഗം യജതേ. 


8. സ മഹാഖോ മഹായോഗഃ കൃത്സ്‌നമേതച്ചിശ്രം 
കര്‍മ സ്വൈരം ന വിഗായേത്തന്മഹാര്രതം ന സ ദൃഡ 
വില്ലിപ്യതേ | 

ബ 


അവരുടെ പ്രപഞ്ചം സ്വന്തം ഇഷ്ടുമനുസരിച്ചുള്ള സ്വൈര 
വിഹാരമാണ്‌. അവരില്‍ നഗ്നരായോ വസ്ത്രയുക്തരായോ 
കാണപ്പെടുന്നു. അവര്‍ക്ക്‌ ധര്‍മ്മാധര്‍മ്മങ്ങളോ മേധ്യാമേധ്യ 
ങ്ങളോ ഇല്ല. അവര്‍ മനസാ അശ്വമേധം ചെയ്തവരാണ്‌. അതു 
തന്നെ അവരുടെ മഹായജ്ഞവും മഹായോഗവും അവരുടെ 
ചരിത്രമെല്ലാം ആശ്ചര്യകരമാണ്‌. സ്ധേച്ഛാനുസൃതമായ അവ 
രുടെ ഈ പ്രവൃത്തികള്‍ നിന്ദിക്കരുത്‌. 


എന്തെന്നാല്‍ ഇതു തന്നെയാണ്‌ അവരുടെ മഹാവ്രതം 
അവര്‍ ദൃഡ്ദരെപ്പോലെ പാപപുണ്യങ്ങളില്‍ ലിപ്തമല്ല. 
9. യഥാ രവിഃ സര്‍വരസാന്‍ പ്രഭുങ്ക്തേ | 
ഹുതാശനശ്ചാപി ഹി സര്‍വഭക്ഷഃ | 
തഥൈവ യോഗീ വിഷയാന്‍ പ്രഭുങിക്തേ | 


ന ലിപ്യതേ പുണ്യപാപൈശ്ച ശുദ്ധഃ 


10. ആപുര്യമാണമചലഃ പ്രതിഷ്ഠം | 

സമുദ്രമാപഃ പ്രവിശന്തി സര്‍വേ | 

തദ്യത്കാമായം പ്രവിശന്തി സര്‍വേ | 

സ ശാന്തിമാപ്നോതി ന കാമകാമീ | 

സൂര്യന്‍ സര്‍വരസങ്ങളും ഗ്രഹിക്കുന്നതു പോലെയും 
അഗ്നി സര്‍വതും ഭക്ഷിക്കുന്നതു പോലെയും യോഗിവിഷയ 
ഭോക്താവാണെങ്കിലും ശുദ്ധനാകയാല്‍ പാപപുണ്യങ്ങളാല്‍ 
ലിപ്തനാകുന്നില്ല. എങ്ങും നിറഞ്ഞു അചലസ്ഥിതികളുള്ള 
സമുദ്രത്തില്‍ ജലം പ്രവേശിക്കുന്നതുപോലെ യോഗിയില്‍ 
സര്‍വവിഷയസുഖങ്ങളും പ്രവേശിക്കുന്നു. എങ്കിലും അവന്‍ 
അചഞ്ചലനാണ്‌. അതിനാല്‍ അവര്‍ ശാന്തി പ്രാപിക്കുന്നു. എ 
ന്നാല്‍ വിഷയാസക്തരായ കാമികള്‍ ആ ശക്തി നേടുന്നില്ല. 
11. ന നിരോധോ ന ചോത്പത്തിഃ | 

ന ബദ്ധോ ന ച സാധകഃ | 

ന മുമുക്ഷുര്‍ ന വൈ മുക്തഃ । 

ഇത്യേഷാ പരമാര്‍ത്ഥതഃ ॥ 
12. ഐഹികാമുഷ്മിക വ്രാത | 

സിദ്ധ്യൈ മുക്തേശ്ച സിദ്ധയേ | 

ബഹുകൃത്യം പുരാ സ്യാന്മേ | 

തത്‌ സര്‍വമധുനാ കൃതം ॥ 
13. തദേവ കൃതകൃത്യത്വം | 

പ്രതിയോഗിപുരസ്സുരം | 

ദുഃഖിനോ 1 ജ്ഞഃ സംസരന്തു | 


കാമം പുത്രാദ്യപേക്ഷയാ ॥ 


14. പരമാനന്ദപൂര്‍ണ്ണോഹം | 


സംസരാമി കിമിച്ഛയാ | 
അനുതിഷ്ഠന്തു കര്‍മ്മാണി | 


പരലോകയിയാ സവഃ ॥ 


15. സര്‍വലോകാത്മകം കസ്മാ 
ദനു തിഷ്ഠാമി കിം കഥം | 
വ്യാവക്ഷതാം തേ ശസ്ത്രാണി 


വേദാനധ്യാപയന്തു വാ 


ആര്‍ക്കും ലയമോ ഉല്പത്തിയോ ഇല്ല. ആരും ബദ്ധനും 
സാധകനുമല്ല. മുമുക്ഷുവുമില്ല, മുക്തനുമില്ല, ഇഹപരലോക 
കര്‍മ്മസിദ്ധിക്ക്‌ അപ്രകാരം മുക്തിലഭിക്കാന്‍ മുമ്പ്‌ വളരെ 
യൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇപ്പോള്‍ അതെല്ലാം 
പൂര്‍ത്തിയായി. അന്ന്‌ ഓരോ യോഗത്തെയും മുഖ്യമായി അനു 
സന്ധാനം ചെയ്ത്‌ അവധൂതന്‍ അതില്‍ സംതൃപ്തനും കൃത 
കൃത്യനുമാകുന്നു. അജ്ഞാനികള്‍ പുത്രാദികള്‍ക്കു വേണ്ടി 
ദുഃഖത്തില്‍ കുടുങ്ങുന്നു. എന്നാല്‍ ഞാന്‍ പരമാനന്ദപൂര്‍ണ്ണ 
നാണ്‌. പരലോക്പ്രാപ്തിയില്‍ ആഗ്രഹമുള്ളവര്‍ വേണമെങ്കില്‍ 
ആ ആഗ്രഹങ്ങള്‍ക്ക്‌ പ്രവര്‍ത്തിക്കട്ടെ. പക്ഷേ, ഞാന്‍ സര്‍വ 


ലോകത്തിന്റെയും ആത്മാവാണ്‌, സര്‍വലോകമയനാണ്‌. 
സ്ഥിതിക്ക്‌ ഞാനെന്തിന്‌ കര്‍മ്മം ചെയ്യുന്നു? ഇതില്‍ അധികാ 
രികളായവര്‍ വേണമെങ്കില്‍ പ്രവചനമോ വേദാധ്യയനമോ നട 
ത്തിക്കൊള്ളട്ടെ. 
16. യേ! ത്രാധാകാരിണോ മേ തു | 

നാധികാരോ  ക്രിയത്വതഃ | 

നിദ്രാഭിക്ഷേ സ്നാന ശാചേ | 


നേച്ഛാമി ന കരോമി ച ॥ 


17. ദ്രഷ്ടാരശ്ചേത്‌ കല്പയന്തു | 
കിം മേ സ്യാദന്യ കല്പനാത്‌ | 
ഗുണ്ജാപുഞ്ജാദി ദഹ്യത | 
നാന്യാ രോപിത വഹ്നിനാ 
നാന്യാരോപിത സംസാര- 


ധര്‍മ്മാ നൈവമഹം ഭജേ ॥ 


18. ശൃണ്ഡന്വജ്ഞാതതത്വാസ്തേ | 
ജാനന്‍ കസ്മാത്‌ ശൃണോമൃഹം | 
മന്യന്താം സംശയാപന്നാ | 


ന മന്യേ ₹f ഹമസംശയഃ 


19. വിപര്യസ്തോ നിദിധ്യാസേ | 
കിം ധ്യാനമവിപര്യയേ | 
ദേഹാത്മത്വവിപര്യാസം | 


ന കദാചിത്‌ ഭജാമൃഹം | 


20. അഹം മനുഷ്യ ഇത്യാദി | 


വ്യവഹാരോ വിനാപ്യമും | 
വിപര്യാസ ചിരാഭ്യസ്ത- 


വാസനാതോ f വകല്പതേ 


അധികാരമുള്ളവര്‍ പ്രവചനം നടത്തുകയോ വേദം പഠി 
പ്പിക്കുകയോ ചെയ്തുകൊള്ളട്ടെ. ക്രിയാരഹിതനാകയാല്‍ 
എനിക്ക്‌ അതിനധികാരമില്ല. ഞാന്‍ നിദ്രയോ ഭിക്ഷയോ 
സ്നാനമോ ശാചമോ ആഗ്രഹിക്കുന്നില്ല. കാഴ്ചക്കാര്‍ മറ്റു വിധ 
ത്തില്‍ ചിന്തിച്ചുകൊള്ളട്ടെ. എനിക്ക്‌ മറ്റു പ്രകാരത്തില്‍ ചിന്തി 
ച്ചിട്ടെന്തു കാര്യം? മറ്റുള്ളവര്‍ മഞ്ചാടിക്കുരുവില്‍ അഗ്നി ആരോ 
പിച്ചോട്ടെ. അതുകൊണ്ട്‌ മഞ്ചാടിക്കുരു കത്തുകയില്ല. എന്റെ 
ഉള്ളില്‍ പ്രാപഞ്ചിക കര്‍മ്മങ്ങളുടെ ആരോപമില്ല. തത്വം ഗ്രഹി 
ക്കാത്തവര്‍ കേട്ടുകൊള്ളട്ടെ. ഞാന്‍ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞു. 
സംശയാലുക്കള്‍ മനനം ചെയ്യട്ടെ. വിപരീതപരിഗണന ഉള്ള 
വര്‍ വേണമെങ്കില്‍ നിദിധ്യാസം ചെയ്തുകൊള്ളട്ടെ. എന്നാല്‍ 
വിപര്യാസം ഇല്ലാത്തിടത്ത്‌ ധ്യാനത്തിന്റെ ആവശ്യമെന്ത്‌? 
ദേഹത്തെ ആത്മാവെന്നു മാനിക്കുന്ന വിപര്യാസം എനിക്ക്‌ ഇല്ല. 
അതിനാല്‍ എനിക്ക്‌ നിദിധ്യാസത്തിന്റെ ആവശ്യവുമില്ല. ഞാന്‍ 
മനുഷ്യനാണ്‌ എന്ന ചിന്താഗതിയും വിപര്യാസം കൂടാതെ 
ഉണ്ടാകുന്നില്ല. ഈ വിപര്യാസവും ദീര്‍ഘകാലാഭ്യാസത്താല്‍ 


P 


വാസന കൊണ്ടാണ്‌ സംഭവിക്കുന്നത്‌. 


AL 


388 


22 


23. 


ആരബ്ധ കര്‍മ്മണി ക്ഷീണേ | 
വ്യവഹാരോ നിവര്‍ത്തതേ | 
കര്‍മ്മക്ഷയേ ത്വസൌ നൈവ | 


ശാമ്യേദ്ധ്യാന സഹ്രസതഃ | 


വിരളത്വം വ്യവഹൃതേ | 
രിഷ്ടും ചേദ്ധ്യാന മസ്തു തേ | 
ബാഹ്യകര്‍മ്മവ്യവഹൃതിം 


പശ്യന്‍ ധ്യായാമൃഹം കുതഃ 


വിക്ഷേപോ നാസിത യസ്മാന്മേ 
ന സമാധി സ്തതോ മമ 1 
വിക്ഷേപോ വാ സമാധിര്‍വാ | 
മനസഃ സ്യാദ്വികാരിണഃ | 
നിത്യാനുഭവരുപസ്യ കോ 


മേ ത്രാനുഭവഃ പൃഥിക്‌ ॥ 


28. വിഷ്ണും ധ്യായതു ധീര്യദ്വാ | 
ബ്രഹ്മാനന്ദേ വിലീയതാം ॥ 

29. കൃതകൃത്യതയാ തൃപ്താഃ | 
പ്രാപ്തപ്രാപ്യതയാ പുനഃ | 
തൃപ്യന്നേവം സ്വമനസാ | 


മന്യതേ 1 സന നിരന്തരം ॥ 


അഥവാ ഞാന്‍ കൃതകൃത്യനാണെങ്കിലും ലോകാനുഗ്രഹ 
ത്തിന്‌ ശാസ്ത്രോക്തവിധിയനുസരിച്ച്‌ നടക്കുന്നെങ്കില്‍ എനി 
ക്കെന്താണ്‌ ഹാനി? ദേവപൂജാസ്നാനം, ശാചം, ഭിക്ഷ എന്നി 
വയില്‍ ശരീരം വ്യാപരിക്കട്ടെ. വാക്ക്‌ ഓംകാരം ജപിക്കട്ടെ. 
ഉപനിഷത്തുക്കള്‍ പഠിക്കട്ടെ. ബുദ്ധി വിഷ്ണുധ്യാനനിരതമാ 
കട്ടെ. അല്ലെങ്കില്‍ ബ്രഹ്മാനന്ദത്തില്‍ ലയിക്കട്ടെ. ഞാന്‍ 
കേവലം സാക്ഷി മാത്രം. ഈ കാര്യങ്ങളൊന്നും ഞാന്‍ ചെയ്യു 
ന്നില്ല. ചെയ്യിക്കുന്നുമില്ല. കൃതകൃത്യനാണെന്നതില്‍ ഞാന്‍ 
തൃപ്തനാണ്‌. പ്രാപിക്കേണ്ടത്‌ ഞാന്‍ പ്രാപിച്ചു കഴിഞ്ഞു. 
അതുകൊണ്ട്‌ ഞാന്‍ തൃപ്തനാകുന്നു. ഇങ്ങനെ ഞാന്‍ ചിന്തി 
ക്കുന്നു. 


24. കൃതം കൃത്യ പ്രാപണീയം | 
പ്രാപ്തിമിത്യേവ നിതൃശഃ | 
വ്യവഹാരോ ലാകികോ വാ | 


ശാസ്ത്രീയോ വാ f ന്യഥാപി വാ | 


25. മമാകര്‍ത്തുരലേപസ്യ 


യഥാരബ്ധം പ്രവര്‍ത്തതേ ॥ 


ബ്രാബ്ധങ്ങളായ കര്‍മ്മങ്ങള്‍ക്ക്‌ ക്ഷയം സംഭവിച്ചാലേ 
ഈ വ്യവഹാരം അവസാനിക്കുകയുള്ളൂ. ആ നിലയില്‍ 
പ്രാരബ്ധ കര്‍മ്മം അവസാനിക്കാതിരിക്കുന്നിടത്തോളം എത്ര 
യേറെ ധ്യാനം ചെയ്താലും ഈ വ്യവഹാരം ശമിക്കുകയില്ല. 
വ്യവഹാരം കുറയണമെന്നുണ്ടെങ്കില്‍ ധ്യാനിച്ചു കൊള്ളു. 
എന്നാല്‍ എന്റെ ദൃഷ്ടിയില്‍ വ്യവഹാരമേ ഇല്ല. ആ നിലയില്‍ 
ഞാന്‍ എന്തിന്‌ ധ്യാനിക്കണം? എനിക്ക്‌ വിക്ഷേപമില്ല. സമാ 
ധിയിലിരിക്കേണ്ട ആവശ്യവുമില്ല. മനസ്സ്‌ വികാരയുക്തവും 
വിക്ഷേപയുക്തവുമാണ്‌. അപ്പോഴാണ്‌ സമാധി വേണ്ടത്‌. ഞാന്‍ 
നിത്യാനുഭവരൂപനാണ്‌ എനിക്ക്‌ സമാധി കൊണ്ട്‌ എന്തനുഭവം 
ഉണ്ടാകും? ഞാന്‍ ചെയ്യേണ്ടത്‌ ചെയ്തു കഴിഞ്ഞു. നേടാനു 
ള്ളത്‌ നേടി. അതിനാല്‍ എനിക്ക്‌ ലാകികമായോ അല്ലാതെയോ 
ഒരു വ്യവഹാരവും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. ഞാന്‍ കര്‍ത്താ 
വല്ല. കേവലം പ്രാരബ്ധ കര്‍മ്മാനുസൃതമായ പ്രവര്‍ത്തനങ്ങള്‍ 
നടക്കട്ടെ. 


26. അഥവാ കൃതകൃത്യോപി | 
ലോകാനുഗ്രഹ കാമ്യയാ | 
ശാസ്ത്രിയേണൈവ മാര്‍ഗ്ഗേണ | 


വര്‍ത്തേഹം മമ കാ ക്ഷതിഃ ॥ 


27. ദേവാര്‍ച്ചനസ്നാന ശാച 
ഭിക്ഷാദ വര്‍ത്തതാം വപുഃ | 
താരം ജപതു വാക്‌ തദ്വത്‌ | 


പഠത്വാമ്നായ മസ്തകം ॥ 


30. 


31. 


32. 


33. 


34. 


35. 


ധന്യോ f ഹം ധന്യോ ഹം | 
നിത്യം സ്വാത്മാന മഞ്ജസാ വേദ്മി | 
ധന്യോ ! ഹം ധന്യോ! ഹം | 


ഗ്രഹ്മാനന്ദോ വിഭാതി മേ സ്പഷ്ടം ॥ 


ധന്യോ f ഹം ധന്യോ ഹം | 
ദുഃഖം സാംസാരികം ന വിക്ഷ്യേ്‌ ദ്യ । 
ധന്യോ ! ഹം ധന്യോ ഹം | 


സ്വസ്യജ്ഞാനം പലായിതം ക്വാപി ॥ 


ധന്യോ f ഹം ധന്യോ ഹം | 
കര്‍ത്തവ്യം മേ ന വിദ്യതേ കിഞ്ചിത്‌ | 
ധന്യോ ! ഹം ധന്യോ f ഹം | 


പ്രാപ്തവ്യം സര്‍വത്ര സംപന്നം ॥ 


ധന്യോ f ഹം ധന്യോ ഹം | 
ധന്യോ ധന്യഃ പുനര്‍പുനര്‍ധന്യഃ | 
ധന്യോ ! ഹം ധന്യോ f ഹം | 


തൃപ്തിര്‍മേ കോപാമാ ഭവേല്ലോകേ 


അഹോ പുണ്യമഹോ പുണ്യം | 
ഫലിതം ഫലിതം ദൃൃസ്ധം | 

അസ്യ പുണ്യസ്യ സമ്പത്തേഃ | 
അഹോ വയ മഹോ വയം ॥ 
അഹോ ജ്ഞാനമഹോ ജ്ഞാന- 
മഹോ സുഖമഹോ സുഖം | 
അഹോ ശാസ്ത്രമഹോ | 


ശാസ്ത്രമഹോ ഗുരുരഹോ ഗുരുഃ ॥ 


36. ഇതി യ ഇദ മധീതേസോ ! പി കൃതകൃത്യോ 
ഭവതി. സുരാപാനാത്‌ പൂതോ ബവതി. സ്വര്‍ണ്ണസ്തേ 
യാത്‌ പൂതോ ഭവതി. ്രഹ്മഹത്യാത്‌ പൂതോഭവതി. 
കൃത്യാകൃത്യാത്‌ പൂതോ ഭവതി. ഏവം വിദിത്വാസ്വേ 
ച്ചാചാരപരോ ഭൂയാദോം സത്യമിത്യുപനിഷത്‌. 


ഞാന്‍ ധന്യനാണ്‌, ഞാന്‍ ധന്യനാണ്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ ഞാന്‍ പ്രയാസം കൂടാതെ ആത്മാവിനെ അറിയുന്നു. 
ഞാന്‍ ധന്യനാണ്‌, ധന്യനാണ്‌. കാരണം എന്നില്‍ ബ്രഹ്മാനന്ദം 
പ്രകാശിക്കുന്നു. ഞാന്‍ ധന്യധന്യനാണ്‌ എന്തുകൊണ്ടെന്നാല്‍ 
ഞാന്‍ ഇപ്പോള്‍ സാംസാരിക ദുഃഖമനുഭവിക്കുന്നില്ല. ഞാന്‍ 
ധന്യധന്യനാണ്‌. കാരണം എന്റെ അജ്ഞാനം നഷ്ടമായിരിക്കു 
ന്നു. ഞാന്‍ ധന്യധന്യനാണ്‌. കാരണം എനിക്ക്‌ ചെയ്യേണ്ടതാ 
യിട്ടൊന്നും തന്നെയില്ല. ഞാന്‍ ധന്യധന്യനാണ്‌. കാരണം ഞാന്‍ 


ഇവിടെ സമ്പാദിക്കേണ്ടത്‌ സമ്പാദിച്ചു. ഞാന്‍ ee 
എന്തെന്നാല്‍ എന്റെ തൃപ്തിക്ക്‌ ലോകത്തില്‍ ഒരു ഉപമയില്ല. 
ഞാന്‍ ധന്യധന്യനാണ്‌. അതിപുണ്യം ഈ പുണ്യ സമ്പത്ത്‌ 
ദൃഡ്ദമായി ഫലിച്ചു. ഞങ്ങള്‍ ധന്യധന്യരാണ്‌. ജ്ഞാനം സുഖം 
ശാസ്ത്രം ഗുരു എല്ലാവരും ധന്യരാകുന്നു. 


ഇപ്രകാരം ഉപനിഷത്ത്‌ അധ്യയനം ചെയ്യുന്ന വ്യക്തി 
കൃതകൃത്യനായിത്തിീരുന്നു. മദ്യപാനിയാണെങ്കിലും പരിശുദ്ധ 
നായിത്തീരും. സ്വര്‍ണ്ണമോഷ്ടാവാണെങ്കിലും ബ്രഹ്മഹത്യക്കാ 
രനാണെങ്കിലും പരിശുദ്ധനാകുന്നു. കാര്യകാര്യങ്ങള്‍ ചെയ്ത 
വനെങ്കിലും വിശുദ്ധനാകുന്നു. ഇങ്ങനെയുള്ള ജ്ഞാനം ലഭി 
ചചതിനുശേഷം ആത്മാനുകൂലമായി പ്രവര്‍ത്തിക്കാം ഓം 
സതൃം. 


അവധുതോപനിഷത്ത്‌ സമാപിച്ചു. 


ന്ന ന്ത 


Y 


ആത്തമോപന്ദ്ഘ്ത്ത്‌ 


൭ 


ശാന്തിപാഠം 


ഓം. ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാഃ ഭ്ര്രം 
പശ്യേമാക്ഷഭിര്‍യജ്രതാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടു 
വാംസസ്തനൂഭിര്‍ വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്വാഃ വാ സ്വസ്തി നഃപൂഷാ 
വിശ്വദേവാഃ സ്വസ്തി ന സ്താര്‍ക്ഷ്യേ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ ദധാതു. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങളുടെ കര്‍ണ്ണങ്ങള്‍ മംഗളം ശ്രവിക്കു 
മാറാകട്ടെ. കണ്ണുകളാല്‍ മംഗളം കാണുമാറാകട്ടെ. ആരോഗ 
ദൃഡ്ധശരീരരായി ഞങ്ങള്‍ നിങ്ങളെ സ്തുതിക്കാനിടവരുകയും 
ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നല്‍കിയിട്ടുള്ളിടത്തോളം ആയുസ്സ്‌ മംഗ 
ളമായി പരിണമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ മഹാകീര്‍ത്തി 
മാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളമരുളണേ. വിശ്വവേത്താ 
വായാ പൂഷാവ്‌ ഞങ്ങള്‍ക്ക്‌ മംഗളമരുളണേ. അപ്രതിരോധ്യഗ 
തിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ബ്ൃഹസ്വതി 
ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഹരിഃ ഓം. അഥാംഗിരാ സ്ത്രിവിധ പുരുഷസ്തദ്യ 
ഥാ-ബാഹ്യാത്മ അന്തരാത്മാ പരമാത്മാ ചേതി. 


2. ത്വക്‌ ചര്‍മ്മ മാംസരോമാംഗുഷ്ഠാഗുല്യഃ പൃഷ്ഠവം 
ശനഖഗുല്ഫോദര നാഫി മേഡ്ര കട്യു. രു കപോല 
ശ്രോഗ്ര ്രൂലലാട ബാഹുപാര്‍ശ്വ ശിരോധമനി 
കാക്ഷീണി ഭവന്തി ജായതേ ക്രിയത ഇത്യേഷ 
ബാഹ്യാത്മാ 


3. അഥാന്തരാത്മാ നാമ പൃഥി വ്യാപസ്തേജോവായു 
രാകാശേച്ഛാദ്വേഷസുഖദുഃഖ കാമമോഹ വികല്പനാ 
ദിഭിഃ സ്മൃതിലിംഗ ഉദാത്താനു ദാത്ത ഗ്സ്വദീര്‍ഘ 
പ്ലുതസ്ഖലിതഗര്‍ജിതസ്ഫുടിത മുദിത നൃത്തഗീത 
വാദിത്ര ്രളയവിജ്യംഭിതാദിഭിഃ ശ്രോതാ രാതാ രസ 
യിതാ മന്താ ബോദ്ധാ കര്‍ത്താവിജ്ഞാനാത്മാ, 
പുരുഷഃ പുരാണന്യായമീംമാം സാ ധര്‍മ്മ ശാസ്ത്രാ 
ണീതി ശ്രവണ ഘാണാകര്‍ഷണ കര്‍മ്മ വിശേ 
ഷണം കര്യോത്യേഷോന്തരാത്മാ നാമ. 


P 


1 


അംഗിരസ്സ്‌ എന്ന പരമാത്മാവ്‌, ആത്മാവ്‌ അന്തരാത്മാ 
വ്‌, പരമാത്മാവ്‌, എന്നീ മുന്നുവിധത്തില്‍ ഉണ്ടായി. ശരീര 
ത്തിലെ തൊലി, ചര്‍മ്മം, മാംസം, മുടി, അംഗുഷ്ഠം, വിരലു 
കള്‍, നട്ടെല്ല്‌, നഖം, കണങ്കാല്‍, വയറ്‌, നാഭി, മൂത്രേന്ദ്രിയം, 
കടി പ്രദേശം, ജംഘ, കഴുത്ത്‌, ചെവി, പുരികം, നെറ്റി, ബാഹു 
പാര്‍ശ്വം, ശിരസ്സ്‌, ധമനികള്‍, കണ്ണുകള്‍ ഇവയാണ്‌ അജ്ഞന്റെ 
ദൃഷ്ടിയില്‍ ആത്മാവിന്റെ സ്വരൂപം. അവ തന്നെയാണ്‌ ആത്മാ 
വെന്നും അവയുടെ ഉല്‍ഭവവും നാശവും ഉണ്ടാകുന്നതു 
കൊണ്ട്‌ ആത്മാവും ജനനമരണ സ്വഭാവത്തോടുകൂടിയതാ 
ണെന്നും ധരിക്കുന്നു. ഇങ്ങനെ അന്തരാത്മാവും പൃഥ്വി, ജലം, 
തേജസ്സ്‌, വായു, ആകാശം തുടങ്ങിയ ദ്രവ്യങ്ങളും ഇച്ഛാ-ദ്വേഷ 
സുഖ-ദുഃഖാദി ഗുണങ്ങളും കാമം, മോഹം, തര്‍ക്കം, വിതര്‍ക്കം 
സ്മൃതി, ലിംഗം, ഉദാത്തം, അനുദാത്തം, (ഹസ്വം, ദീര്‍ഘം, 
പ്ലുതം തുടങ്ങിയ സ്വരഭേദങ്ങളും സ്ഖലിതം, ഗര്‍ജിതം, സ്ഫു 
ടിതം, മൃദിതം, നൃത്യം, ഗീതം, വാദിത്രം തുടങ്ങിയ ധ്വനി 
സ്വരുപങ്ങളും പ്രളയവിജ്യംഭണാദികളാല്‍ ശ്രോതാവ്‌ ഘാതാവ്‌ 
രസയിതാവ്‌ നേതാവ്‌ കര്‍ത്താവ്‌ വിജ്ഞാനാത്മാവ്‌ പുരാണ 
പുരുഷന്‍ ന്യായം മീമാംസ തുടങ്ങിയ ധര്‍മ്മ ശാസ്ത്രങ്ങളും 
അവയിലെല്ലാം അന്തര്യാമിയായി ശ്രവണം (ഘാണനം 
ആകര്‍ഷണം എന്നിവയും കര്‍മ്മവിശേഷണങ്ങളും ഈ അന്ത 
രാത്മാവ്‌ അനുഷ്ഠിക്കുന്നു. 


4. അഥ പരമാത്മാ നാമ യഥാക്ഷരം ഉപാസനീയഃ സ 
ച പ്രാണായാമപ്രത്യാഹാരാധാരണാധ്യാനസമാധി 
യോഗാനുമാനാധ്യാത്മചിന്തകം വടകണികാവാ ശ്യാമാ 
കതണ്ഡുലോ വാ ബാലാഗ്രശതസഹ്രസ വികല്പ 
നാഭിഃ സ ലഭ്യതേ നോപലഭ്യതേ ന ജായതേ ന 
ശ്രിയതേ ന ശുഷ്യതി ന ക്ലിദ്യതേ ന ദഹൃതി ന 
കമ്പതേ ന ഭിദൃതേ ന ഛിദൃതേ നിര്‍ഗുണഃ 
സാക്ഷിഭൂതഃ ശുദ്ധോ നിരവയവാത്മാ കേവലഃ 
സൂക്ഷ്മോനിഷ്കലോ നിരഞ്ജനോ നിര്‍വികാരഃശ 
ബ്ദസ്പര്‍ശരൂപരസഗന്ധവര്‍ജിതോ നിര്‍വികല്പോ 
നിരാകാംക്ഷഃ സര്‍വവ്യാപീ സോ  ചിന്ത്യോ 
നിര്‍വര്‍ണൃശ്ച പുനാത്യശുദ്ധാന്യപൂതാനി നിഷ്ക്രിയ 
സ്തസ്യ സംസാരോ നാസ്തിതി. 


പരമാത്മാവ്‌ കോടികണക്കിന്‌ ജീവികളാല്‍ ഈശ്വരരു 
പത്തില്‍ ആരാധിക്കപ്പെടുന്നതിനാല്‍ ഉണ്ടാകുന്നതുപോലെ 
ഈ പരമാക്ഷര പരമാത്മാവും പ്രാണായാമം പ്രത്യാഹാരം 
ധാരണ ധ്യാനം സമാധി യോഗം അനുമാനം ആത്മവിചി 
ന്തനം മുതലായവ മുഖേന ഏറ്റവും സൂക്ഷ്മവും ഒരു തല 
മുടിയുടെ അറ്റത്തിന്റെ ആയിരത്തിലൊന്നിനെക്കാള്‍ 
സൂക്ഷ്മവും “ആ പരബ്രഹ്മം ഞാനാകുന്നു” എന്ന ചിന്താഗ 
തിയാല്‍ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതു 
മാകുന്നു. അത്‌ ഒരിക്കലും ജനിക്കുന്നില്ല, വിറയ്ക്കുന്നില്ല. 
പൊട്ടുന്നില്ല. ഛേദിക്കപ്പെടുന്നില്ല. അത്‌ നിര്‍ഗുണവും സര്‍വ 
പ്രമാണഭൂതവും ശുദ്ധസ്വരൂപവും നിര്‍മ്മലനും നിരഞ്ജനനും 
വികാരഹീനനും ശബ്ദരൂപരസഹീനനും ജ്ഞാനരഹിതനും 
നിര്‍വികല്പനും ആകാംക്ഷയില്ലാത്തവനും സര്‍വവ്യാപിയും 
അചിന്ത്യനും വര്‍ണ്ണാനാതീതനുമാകുന്നു അത്‌. അശുദ്ധവും 


അപവിത്രവുമായതിനെ ശുദ്ധവും പവിത്രവുമാകുന്നു. cla 
സാംസാരിക ബന്ധനമില്ല. 
1. ആത്മസംജ്ഞഃ ശിവഃ ശുദ്ധഃ | 

ഏക ഏവാദ്വയഃ സദാ | 

ബ്രഹ്മരരുപതയാ ബ്രഹ്മ | 


കേവലം പ്രതിഭാസതേ | 


2. ജഗത്രൂപതയാപ്യേതത്‌ | 
ബ്രഹൈൈ വ പ്രതി ഭാസതേ | 
വിദ്യാ / വിദ്യാദ്വിഭേദേന | 


ഭാവാഭാവാദിഭേദതു | | 


3. ഗുരുശിഷ്യാദിഭേദേന | 

ര്രഫ്മൈവ കേവലംശുദ്ധം | 

വിദ്യതേ തത്വ ദര്‍ശനേ | | 

ന ച വിദ്യാ ന ചാവിദ്യാ | 

ന ജഗച്ച ന ചാപരം സത്യത്വേന ജഗദ്‌ ഭാനം 

സംസാരസ്യ പ്രവര്‍ത്തകം | 

അസത്യത്വേന ഭാനം തൂ | 

സംസാരസ്യ നിവര്‍ത്തകം | 

ഘടോ/ യ മിതി വിജ്ഞാതും | 

നിയമഃ കോന്വപേക്ഷതേ. | | 

ആത്മാവ്‌ ശിവവും ശുദ്ധവും ഏകവും അദ്വയവും ്രഹ്മ 

സ്വരൂപവും ആയതുകൊണ്ട്‌ കേവല ബ്രഹ്മസ്വരുപത്തില്‍ പ്രതി 
ഭാസിക്കുന്നു. ജഗ്രദൂപത്തിലും (്രഹ്മം തന്നെയാണ്‌ പ്രതിഭാ 
സിക്കുന്നത്‌. വിദ്യ, അവിദ്യ, ഭാവം, അഭാവം ഈ ഭേദത്തോടെ 
പ്രതിഭാസിക്കുന്നതും ബ്രഹ്മം തന്നെ. ഗുരുശിഷ്യന്‍ ഈ ഭേദ 
ത്തില്‍ കാണപ്പെടുന്നതും ബ്രഹ്മം തന്നെ. തത്വ ദര്‍ശനത്തില്‍ 
സര്‍വത്ര പ്രതിഭാസിക്കുന്നത്‌ ബ്രഹ്മമാകുന്നു. യഥാര്‍ത്ഥത്തില്‍ 
വിദ്യയില്ലാ അവിദ്യയില്ല. ജഗത്തുമില്ല മറ്റൊന്നും തന്നെ സത്യ 
വുമല്ല. സത്യത്തോടെ ജഗദ്ഭാനം തന്നെയാണ്‌ ഇതിന്റെ 
പ്രവര്‍ത്തകന്‍. അസത്യത്വേന പ്രപഞ്ചത്തെ പ്രതി ഭാസിപ്പി 
ക്കുന്നത്‌, ഇതിന്റെ നിവര്‍ത്തകനാകുന്നു. നമ്മുടെ മുന്നില്‍ 


ഇരിക്കുന്ന കുടം കുടമെന്നറിയുവാന്‍ പ്രത്യേക നിയമമൊന്നും 
ആശ്രയിക്കേണ്ടതില്ലല്ലോ. 


6. വിനാപ്രമാണസുഷ്ടുത്വം | 
യസ്മിന്‍ സതി പദാര്‍ത്ഥധീ | 
അയമാത്മാ നിത്യസിദ്ധഃ | 


പ്രമാണേ സതി ഭാസതേ | | 


7. ന ദേശം നാപി കാലം വാ | 
നശുദ്ധീം വാപ്യപേക്ഷതേ | 
ദേവദത്തോ / ഹമിത്യേതത്‌ | 
വിജ്ഞാനം നിരപേക്ഷകം. | | 


തദ്‌ ബ്രഹ്മവിദ്യോപ്യ | 


സ്യബ്രഹ്മാഹമിതി വേദനം | 
ഭാനുനേവ ജഗദ്‌ സര്‍വം | 
ഭാസ്യതേ യസ്യ തേജസാ | 
അനാത്മക മസത്തുച്ഛം | 
കിം നു തസ്യവ ഭാസകം | 
വേദശാസ്ത്ര പുരാണാനി | 


ഭൂതാനി സകലാന്യപി | 


10. യേനാര്‍ത്ഥവന്തി തം കിം നു | 
വിജ്ഞാതാരം പ്രകാശയേത്‌ | 
ക്ഷുധാം ദേഹവ്യഥാം ത്യക്ത്വാ | 


ബാലഃ ക്രീഡതി വസ്തുനി | | 


11. തഥൈവ വിദ്വാന്‍ രമതേ | 
നിര്‍മ്മമേ നിരഹം സുഖീ | 
കാമാന്‍ നിഷ്കാ മരൂപീസം | 


ചരത്യേക ചരോ മുനിഃ | | 


പ്രമാണം കൂടാതെ തന്നെ മുന്നിലിരിക്കുന്ന ഓരോ 
പദാര്‍ത്ഥത്തിന്റെയും ജ്ഞാനം സിദ്ധിക്കുന്നുണ്ട്‌. അതു 
പോലെ നിത്യസിദ്ധമായ ഈ ആത്മാവ്‌ പ്രത്യക്ഷ്രപമാണ 
ത്തിനു ശേഷമാണ്‌ പ്രതിഭാസിക്കുന്നത്‌. ഓരോ വസ്തുവും 
ബ്രഹ്മ സ്വരൂപമായതിനാല്‍ പ്രമാണമൊന്നുമാവശ്യമില്ല. ഉദാ 
ഹരണത്തിന്‌ ദേവദത്തന്‍ എന്ന ഒരു വ്യക്തിയുടെ നാമമെടു 
ക്കുക. അതിന്റെ ജ്ഞാനം നിരപേക്ഷമാണ്‌. അതിന്‌ ദേശ 
കാലാദികള്‍ നിരപേക്ഷമാണ്‌. 


ബ്രഹ്മജ്ഞാനിയുടെ “ഞാന്‍ ബ്രഹ്മമാണ്‌” എന്ന ബോധം 
തന്നെയാണ്‌ പ്രഹ്മ സാക്ഷാത്ക്കാരം. സകല ജഗത്തും സൂര്യ 
നാല്‍ പ്രകാശിതമായിരിക്കുന്നതുപോലെ അഖണ്ഡ പ്രഹ്മ 
ണ്ഡവും അതിന്റെ തേജസ്സുകൊണ്ടു തന്നെ പ്രകാശിക്കുന്നു. 
അതിന്റെ പ്രത്യക്ഷ സിദ്ധിയില്‍ മറ്റൊരു പ്രമാണം തേടുക 
യെന്നത്‌ അനാത്മകവും അസാരവും തുച്ഛവുമാണ്‌. വേദം 
ശാസ്ത്രം പുരാണം വിവിധ ജീവികള്‍ എന്നിവ ആരു മൂല 
മാണോ സാര്‍ത്ഥകമായിരിക്കുന്നത്‌ വിജ്ഞാതാവായ ആ 
ബ്രഹ്മത്തെ ഏതെങ്കിലും പ്രമാണത്തിന്‌ പ്രമാണീകരിക്കാന്‍ 
സാധ്യമാണോ? വിശപ്പും വേദനയും മറന്ന്‌ ബാലകന്‍ കളി 
യില്‍ മുഴുകിയിരിക്കുന്നതുപോലെ ജ്ഞാനി മമതാഹീനനും 
അഹങ്കാരഹീനനും സുഖിമാനുമായി ബ്രഹ്മത്തില്‍ ആനന്ദി 
ച്ചുകൊണ്ടിരിക്കുന്നു. മുനി കാമനകളൊന്നുമില്ലാതെ സുഖ 
ത്തോടെ ഏകാകിയായി വിചരിക്കുന്നു. 


12. സ്വാത്മനൈവ സദാതുഷ്ടഃ | 
സ്വയം സര്‍വാത്മനാ സ്ഥിതഃ | 
നിര്‍ധനോ /പി സദാ തുഷ്ടോ | 
പയ സഹായോ മഹാ ബലഃ | | 

13. നിത്യഃ തൃപ്തോ /പ്യഭുഞ്ജാനോ- 


പ്യസമഃ സമദര്‍ശനഃ | 


കുര്‍വന്നപി ന കുര്‍വാണ- 


ശ്വാഭോക്താ ഫലഭ്യോഗ്യപി | | 


14. ശരീര്യപ്യശരീര്യേഷ | 
പരിച്ചിന്നോ /പി സര്‍വഗഃ | 
അശരീരം സദാ സന്ത- 


മിദം ബ്രഹ്മമിദം ക്വചിത്‌ | | 


15. പ്രിയാപ്രിയേ ന സ്പുശതഃ | 

സ്തഥൈവ ച. ശുഭാശുഭഃ | 

തമസാഗ്രസ്തവദ്ഭാനാ- 

ദ്ര്രസ്തോ "പി രവിര്‍ജ്ജനൈഃ 

സ്വന്തം ആത്മാവില്‍ എപ്പോഴും സന്തുഷ്ടനും സ്വയം 

സര്‍വഗതനും ആണെന്നു ചിന്തിച്ചു നിര്‍ധനനെങ്കിലും സന്തു 
ഷ്ടനായി, നിസ്സഹായനെങ്കിലും ബലവാനായി ആഹാര 
മൊന്നും കഴിച്ചില്ലെങ്കിലും സംതൃപ്തനായി അസമനാണെ 
ങ്കിലും സമദര്‍ശിയായി, കര്‍ത്താവാണെങ്കിലും അകര്‍ത്താ 
വായി ഫലഭോക്താവാണെങ്കിലും അഭോക്താവായി ശരീരി 
യാണെങ്കിലും ശരീരഹീനനായി പരിച്ഛിന്നനാണെങ്കിലും സര്‍വ 
വ്യാപിയായി കാണപ്പെടുന്ന ത്രഹ്മജ്ഞാനിയെ ഒരിടത്തും 
പ്രിയാപ്രിയങ്ങള്‍ സ്പര്‍ശിക്കുന്നില്ല. അവന്‍ ഒരാളെ പ്രിയ 
നെന്നോ വോറൊരുത്തനെ അപ്രിയനെന്നോ കരുതുന്നില്ല. 
അതുപോലെ ശുഭാശുഭങ്ങളും അവനെ സ്പര്‍ശിക്കുന്നില്ല. 
അവന്റെ ദൃഷ്ടിയില്‍ സകലതും തുല്യമാണ്‌. സൂര്യന്‍ ഇരു 
ട്ടില്‍ മറഞ്ഞെന്നു തോന്നുമെങ്കിലും മറഞ്ഞിട്ടില്ല. 
16. ്രസ്ത ഇത്യു ച്യുതേ ഭ്രാന്ത്യാ- 

വ്യജ്ഞാത്വാ വസ്തുലക്ഷണം | 

തദ്വദ്ദേഹാദിബന്ധേഭ്യോ | 


വിമുക്തം ബ്രഹ്മവിത്തമം 


17. പശ്യന്തി ദേഹിവന്മുഡാ | 
ശരീരാബാസദര്‍ശനാത്‌ | 
അഹിനിര്‍ല്വയനീവായം | 


മുക്തദേഹ സ്തുതിഷ്ഠതി | | 


18. ഇതസ്തത ശ്ചാല്യമാനോ | 
യത്‌ കിഞ്ചിത്‌ പ്രാണവായുനാ | 
സ്രോതസാ നീയതേ ദാരു | 
യഥാ നിമ്നോന്നതസ്ഥലം | | 

19. ദൈവേന നിയതേ ദേഹോ 
തഥാ കാലോ പക്ലിപ്തിഷു 
ലക്ഷ്യാലക്ഷ്യ ഗതിം ത്യക്ത്വാ | 


യസ്തിഷ്ഠേത്‌ കേവലാത്മനാ | | 


20. ശിവ ഏവ സ്വയം സാക്ഷാ- 


ദയം ബ്രഹ്മ വിദുത്തമഃ | 


1 


ജീവന്നേവ സദാ മുക്തഃ | 
കൃതാര്‍ത്ഥോ ബ്രഹ്മ വിത്തമഃ | | 
വസ്തുത മനസ്സിലാക്കാതെ ഭ്രാന്തിമൂലം സൂര്യന്‍ ഇരു 

ട്ടില്‍ മറഞ്ഞുവെന്ന്‌ ചിന്തിക്കപ്പെടുന്നു. അതുപോലെ ദേഹാദി 
ബന്ധങ്ങളില്‍ നിന്നും മുക്തനായ ്രഹ്മജ്ഞാനിയെ ശരീരാ 
ഭാസത്താല്‍ അറിവില്ലാത്ത ആളുകള്‍ ദേഹത്തോടു കൂടിയ 
വനെന്ന്‌ മനസ്സിലാക്കുന്നു. പാമ്പ്‌ പടം പൊഴിക്കുന്നതിനോട്‌ 
ഇതിനെ താരതമ്യപ്പെടുത്താം. പാമ്പിന്റെ പടം പാമ്പാകുകി 
യല്ലല്ലോ. നദിയില്‍ തടികള്‍ ഒഴുകിപ്പോകുന്നതുപോലെ ഭാഗ്യ 
ത്തില്‍ ദേഹവും കാലത്തിന്റെ പ്രവാഹത്തില്‍ ഓരോ ദിക്കി 
ലേക്ക്‌ നയിക്കപ്പെടുന്നു. ഇങ്ങനെയാണെങ്കിലും ലക്ഷ്യാല 
ക്ഷ്യഗതി കൈവിട്ട്‌ കേവലാത്മാവില്‍ തന്നെ സുസ്ഥിതനാ 
യിരിക്കുന്നവന്‍ ബ്രഹ്മജ്ഞാനികളില്‍ ശ്രേഷ്ഠനും സാക്ഷാല്‍ 
ശിവനും ശിവസ്വരൂപനുമാകുന്നു. കൃതാര്‍ത്ഥനായ ബ്രഹ്മ 
ജ്ഞാനി ജീവന്മുക്തനും ശാശ്വതനുമാണ്‌. 
21. ഉപാധിനാശാത്‌ ബ്രഹ്മൈവ | 

സദ്‌ ബ്രഹ്മാപ്യേതി നിര്‍ദ്വയം | 

ശൈലൂഷോ വേഷ സദ്ഭാവാ 


ഭാവയോശ്ച യഥാ പുമാന്‍ || 


22. തഥൈവ ബ്രഹ്മവിത്‌ ശ്രേഷ്ഠഃ | 
സദാ ്രഹൈമ വ നാപരഃ | 
ഘടേ നഷ്ടേ യഥാ വ്യോമ | 


വ്യോമൈവ ഭവതി സ്വയം || 


23. തഥൈവോപാധി വിലയേ | 
ബ്രഹ്മൈവ ബ്രഹ്മവിത്‌ സ്വയം | 
ക്ഷീരം ക്ഷീരേ യഥാ ക്ഷിപ്തം | 


തൈലം തൈലേ ജലം ജലേ | 


24. സംയുക്ത മേകതാം യാതി | 
തഥാത്മന്യാത്മ വിന്മുനിഃ | 
ഏവം വിദേഹ കൈവല്യം | 


സന്മാത്രത്വമഖണ്‍ ഡിതം || 


25. ര്രഹ്മഭാവം പ്രപദ്യൈഷ | 
യതിര്‍ നാവര്‍ത്ത തേ പുനഃ | 


സദാത്മകത്വ വിജ്ഞാന- 


ദഗ്ധാ വിദ്യാദി വഷ്മണഃ || 


ജ്ഞാനി ഉപാധി നാശത്താല്‍ ബ്രഹ്മ സ്വരൂപനായി 
ബ്രഹ്മഹീനനായി ഭവിക്കുന്നു. അത്‌ നിര്‍ലിയമാണ്‌. നടന്‍ 
രംഗത്തില്‍ പലവേഷത്തിലും പ്രത്യക്ഷപ്പെടാമെങ്കിലും 
യഥാര്‍ത്ഥമുള്ള ഒരു വ്യക്തിയാണല്ലോ. അതുപോലെ ബ്രഹ്മ 
ജ്ഞാനിയും ബ്രഹ്മം തന്നെയാണ്‌. കുടം ഉടഞ്ഞുപോയാല്‍ 
കുടത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആകാശം ആകാശമായി 
ത്തന്നെ അവശേഷിക്കുന്നു. അതുപോലെ ഉപാധി വിലയം 


പ്രാപിച്ചതിനുശേഷം ബ്രഹ്മജ്ഞാനി eet 
ത്തന്നെ ഭവിക്കുന്നു. പാലില്‍ പാലും എണ്ണയില്‍ എണ്ണയും 
ജലത്തില്‍ ജലവും ചേര്‍ന്നാല്‍ അവ ഒന്നായിത്തീരുന്നതുപോ 
ലെയാണ്‌ ആത്മജ്ഞാനിയായ മുനിയുടെയും ആത്മാവി 
ന്റെയും സ്ഥിതി വിദേഹ കൈവല്യ പ്രാപ്തിക്കുശേഷം സന്മാ 
ത്രവും അഖണ്ഡ വിഗ്രഹവുമായ ബ്രഹ്മ ഭാവത്തെ പ്രാപിച്ച്‌ 
യതി പിന്നീട്‌ സംസാര ച്രകത്തില്‍ പെട്ട്‌ ആവര്‍ത്ത പ്രക്രിയ 
ത്തില്‍ പെടുന്നില്ല. എന്തെന്നാല്‍ സദാത്മകത്വ വിജ്ഞാന 
ത്താല്‍ അവന്റെ വിദ്യയും അവിദ്യയും എല്ലാം നശിക്കുന്നു. 
26. അമുഷ്യ ബ്രഹ്മഭൂതത്വമാത്‌ | 

ബ്രാഹ്മണഃ കുത ഉത്ഭവഃ | 

മായാ ക്ലിപ്ത ബന്ധമോക്ഷ | 


ന സ്തഃ സ്വാത്മനി വസ്തുതഃ || 


27. യഥാ രജ്ജ നിഷ്ക്രിയായാം | 
സര്‍പ്പാഭാസവിനിര്‍ഗ്ഗ മ | 
ആവ്യതോ സദസത്വാഭ്യാം | 


വക്തവ്യേ ബന്ധമോക്ഷണേ || 


28. നാവൃതിര്‍ബ്രഹ്മ കാചി- 
ദധ്യാഭവാഭവനാ വൃതം | 
അസ്തീതി പ്രത്യയോ യശ്ച | 


യശ്ച നാസ്തീതി വസ്തുനി || 


29. ബുദ്ധേരേവ ഗുണാപേത | 
ന തു നിത്യസ്യ വസ്തുനഃ | 
അതസ്ത മായയാ ക്ലിപ്ത | 


ബന്ധമോക്ഷ ന ചാത്മനി || 


30. നിഷ്കലേ നിഷ്ക്രിയേ ശാന്തേ | 

നിരവദ്യേ നിരഞ്ജനേ | 

അദ്വിതീയേ പരേ തത്വേ | 

വ്യോമവത്‌ കല്പനാ കുതഃ | 
31. ന നിരോധോ ന ചോത്പത്തി- 

ര്‍ ന ബദ്ധോ ന ച സാധകഃ | 

ന മുമുക്ഷുര്‍ന വൈമുക്തഃ | 

ഇത്യേഷാ, പരമാര്‍ത്ഥതാ | 

ഇത്യുപനിഷത്‌. 

യതി ബ്രഹ്മരൂപമായതിനുശേഷം ആ ബ്രഹ്മത്തിന്‌ എങ്ങ 

നെയാണ്‌ ഉല്പത്തി? മായാ നിര്‍മ്മിതമായ ബന്ധ മോക്ഷങ്ങള്‍ 
യഥാര്‍ത്ഥത്തില്‍ ്രഹ്മത്തിനില്ല. ക്രിയാഹിനമായ കയറില്‍ 
സര്‍പ്പ്രഭാന്തി ഉണ്ടായതിനുശേഷം അത്‌ അവസാനിച്ചു കഴി 
ഞ്ഞാല്‍ പിന്നെ കേവലം കയര്‍ മാത്രമെന്ന ബോധം വരു 


ന്നു. അതുപോലെ തന്നെ സദസദ്ഭാവത്താല്‍ ആത്മാവില്‍ 
ബന്ധമോക്ഷമുളവാക്കുന്നതും, ഇല്ലാതാകുന്നതും ബ്രഹ്മത്തിന്‌ 


2 


ആവ്യത്തിയില്ല. അത്‌ ആവൃതവും അനാവൃതവുമാണെന്ന്‌ ക്കാന്‍ എങ്ങനെ കഴിയും? യഥാര്‍ത്ഥത്തില്‍ സമതി 


തോന്നും. മായാജനിതമായ ബന്ധമോക്ഷങ്ങള്‍ ആത്മാവിനി 
ല്ല. നിഷ്കളവും നിഷ്ര്രിയവും ശാന്തവും നിരവദ്യവും 

൨ 

നിഞ്ജനവും അദ്വിതീയവുമായ പരമതത്വത്തില്‍ ഘടാകാശം 
മഠാകാശം തുടങ്ങിയ ഭാവനകള്‍ക്ക്‌ തുല്യം വിഭിന്നത കല്പി 


നിരോധമില്ല, ജന്മമില്ല, അത്‌ ബദ്ധമല്ല സാധകനുമല്ല, മുമു 
൭ ൭ ൨ ൨ 
ക്ഷുവല്ല, മുക്തനുമല്ല എന്ന്‌ ഉപനിഷത്ത്‌ വ്യക്തമാക്കുന്നു. 


ആത്മോപനിഷത്ത്‌ സമാപിച്ചു. 


നന്ന 


സ 


ആത്മ പ്ര ബോലേോാപന്ദ്ത്ത൦ 


ശാന്തിപാഠം 


ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ വാചി 
പ്രതിഷ്ഠിതമാവിരാവീര്‍മ ഏധി വേധസ്യമ ആണീസ്ഥഃ 
ശ്രുതം മേമാപ്രവാസീര നേനാധീതേനാ ഹോരാത്രാത്‌ 
സംദധാമി ഭൂതം വദിഷ്യാമി. സത്യം വദിഷ്യാമി. തന്മാ 
മവതു. തദ്വക്താരമവതു. അപതുമാം. അവതുവക്താര 
മവതു വക്താരം. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം. എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കണേ. മനസ്സ്‌ 
വാക്കില്‍ സ്ഥിരമായിരിക്കണേ. ഹേ സ്വയം പ്രകാശാത്മാവേ, 
അങ്ങ്‌ എന്റെ മുന്നില്‍ പ്രത്യക്ഷമാകണേ. വാങ്‌ മനസ്സുകളെ, 
നിങ്ങള്‍ എന്റെ വേദജ്ഞാനത്തിനാധാരമാണ്‌. അതിനാല്‍ 
എന്റെ വേദാധ്യയനത്തെ നശിപ്പിക്കരുത്‌. ഈ വേദാധ്യയന 
ത്തില്‍ തന്നെയാണ്‌ ഞാന്‍ രാവു പകലും ചിലവഴിക്കുന്നത്‌. 
ഞാന്‍ മാനസികമായും വാചികമായും സത്യം പറയും എന്നെ 
രക്ഷിക്കുക. വക്താവിനെ രക്ഷിക്കുക. എന്നെ രക്ഷിക്കുക. 
വക്താവിനെ രക്ഷിക്കുക. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം പ്രതൃഗാനന്ദം (ബഹ്മപുരുഷം പ്രണവസ്വരൂപം 
ആകാര ഉകാരമകാര ഇതി ത്ര്യക്ഷരം പ്രണവം തദേ 
തദോമിതി യമുക്ത്വാമുച്യതേ യോഗി ജന്മസംസാരബ 
ന്ധനാത്‌ നമോ ഓം നമോ നാരായണായ ശംഖ ക്രഗ 
ദാധരായ തസ്മാത്‌ ഓം നമോ നാരായണാ യേതി 
മന്ത്രോപാസ്‌കോ വൈകുണ്ഠ ഭുവനം ഗമിഷ്യതി 


പ്രത്യഗാനന്ദമായ ബ്രഹ്മപുരുഷന്‍ അകാരം ഉകാരം മകാരം 
എന്നീ മൂന്ന്‌ അക്ഷരങ്ങളോടു കൂടിയ പ്രണവസ്വരൂപനാണ്‌. 
അതു പ്രണവമെന്ന ഓങ്കാരം തന്നെയാണ്‌. അതു ജപിച്ചാല്‍ 


യോഗി സാംസ്‌കാരിക ബന്ധനത്തില്‍ നിന്ന മുകതനായി തീരു 
ന്നു. ശംഖച്രകധാരിയായ നാരായണന്‍ നമസ്കാരം അതു 
കൊണ്ട്‌ ഓം നമോ നാരായണായ നമഃ എന്ന മന്ത്രം ഉപാസി 
ക്കുന്നവന്‍ വൈകുണ്ഠ ലോകം പ്രാപിക്കുന്നു. 


2. അഥ യദിദം ബ്രഹ്മപുരം പുണ്ഡരീകം തസ്മാത്ത 
ഡിദാഭ മാത്രം ദീപവത്‌ പ്രകാശം 


ഈ ഹൃദയകമലം ബ്രഹ്മപുരമാണ്‌. അത്‌ തന്നെയാണ്‌ 
വിദ്യുത്തിനു തുല്യമായ ദീപസമാനമായി പ്രകാശിച്ചുകൊണ്ടി 
രിക്കുന്നത്‌. 


3. ബ്രഹ്മണ്യോ ദേവകീപുത്രാ ബ്രഹ്മണ്യോ 
മധു സൂദനഃ 


ബ്രഹ്മണ്യഃ പുണ്ഡരീകാക്ഷോ ബ്രഹ്മണ്യോ 
വിഷ്ണുരച്യുതഃ 


ദേവകീപുത്രന്‍ ബ്രഹ്മസ്വരൂപനാണ്‌. മധുസൂദനന്‍ ബ്രഹ്മ 
സ്വരൂപനാണ്‌. പുണ്ഡരീകാക്ഷന്‍ ബ്രഹ്മസ്വരൂപനാണ്‌. അച്യു 
തനായ വിഷ്ണു സ്രഹ്മാത്മകനാണ്‌. 


4. സര്‍വഭൂതസ്ഥമേകം നാരായണം കാരണപുരുഷ 
മകാരണം പരംരബഹ്മ ഒഓാം. 


സര്‍വഭൂതാന്തരാത്മാവായി ഏകനായ നാരായണന്‍ തന്നെ 
യാണ്‌. കാരണ പുരുഷന്‍ അദ്ദേഹം കാരണരഹിതനും 
ബ്രഹ്മവും ഓം കാരവുമാകുന്നു. 


5. ശോകമോഹവിനിര്‍മുക്തോ വിഷ്ണുധ്യായന്ന 
സീദതി. ദ്വൈതാദ്വൈതമയം ഭവതി മൃത്യോഃസ മൃത്യു 
മാപ്നോതി യ ഇഹ നാനേവ പശ്യതി. 


1 


മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നവന്‍ ശോകമോഹവി 
നിര്‍മ്മുക്തനായി ഭവിക്കുന്നു. അവന്‍ തളര്‍ച്ചയുണ്ടാകുന്നില്ല. 
അവന്‍ ദ്വൈതദ്വൈത സ്വരൂപനും അഭയസ്വരൂപനുമാണ്‌. ഈ 
ബ്രഹ്മത്തില്‍ ഭേദം കാണുന്നവന്‍ മൃത്യുവിന്‌ ശേഷവും മൃത്യു 
വിനെത്തന്നെ പ്രാപിക്കുന്നു. 


6. ഹൃത്പത്മമധ്യേ സര്‍വം യ ത്തത്‌ പ്രജ്ഞാനേ 
പ്രതിഷ്ഠിതം പ്രജ്ഞാനേത്രോ ലോകഃ പ്രജ്ഞാ 
പ്രതിഷ്ഠാ പ്രജ്ഞാനം ബ്രഹ്മ 


7. സ ഏതേന പ്രജേഞനാത്മനാസ്മാല്ലോകാത്‌ 
ഉത്ക്രമ്യ അമുഷ്മിന്‍ സ്വര്‍ഗ്ഗേ ലോകേ സര്‍വാന്‍കാ 
മാനാപ്ത്വാമൃതഃ സമഭവ ദമൃതഃ സമഭവത്‌ 


8. യത്ര ജ്യോതരജ്രസം യസ്മിന്‍ ലോകേ ! ഭ്യര്‍ഹിതം 
തസ്മിന്‍ മാം ദേഹി സ്വമാ നമൃതേ ലോകേ അക്ഷതേ 
അച്യുതേ ലോകേ അക്ഷതേ അമൃതത്വം ചഗച്ഛത്യോം 
നമഃ 


ഹൃത്‌ പത്മമധ്യത്തില്‍ സ്ഥിതി ചെയ്യുന്ന സര്‍വ സ്വരൂപ 
മായ ബ്രഹ്മം തന്നെയാണ്‌ പ്രജ്ഞാനത്തില്‍ പ്രതിഷ്ഠിതമായി 
രിക്കുന്നത്‌. ലോകം പ്രജ്ഞയാകുന്ന നേത്രത്തോടു കൂടിയതാ 
ണ്‌. പ്രജ്ഞപ്രതിഷ്ഠ പ്രാപിക്കുന്നു. ബ്രഹ്മം പ്രജ്ഞാനസ്വരൂപ 
മാണ്‌. ആജ്ഞാനി ഉത്കൃഷ്ടമായ ജ്ഞാനാത്മകമായ ആത്മസ്വ 
രൂപത്തില്‍ ഈ ലോകത്തില്‍ നിന്നും ഉത്ക്രമിച്ച്‌ സ്വര്‍ഗ്ഗത്തില്‍ 
സര്‍വആഗ്രഹങ്ങളും സാധിച്ച്‌ അമരനായി ഭവിച്ചു. എവിടെ 
നിത്യവും ജ്യോതിസ്സുണ്ട്‌, ഏതു ലോകത്ത്‌ എല്ലാ ഭാഗത്തു 
നിന്നു പൂജ നടക്കുന്നു ആ അമരലോകത്ത്‌ അങ്ങ്‌ എനിക്ക്‌ 
സ്വമാനം പ്രദാനം ചെയ്യുക. അനശ്വരവും അക്ഷയവുമായ ആ 
ലോകത്തില്‍ അവന്‍ ഗമിക്കുന്നു. 


രണ്ടാം ഖണ്ഡം 


1. പ്രഗളിത നിജ മായോ ! ഹം നിസ്തുലദൃശിരൂപ 
വസ്തുമാത്രോ ! ഹം. അസ്തമിതാഹന്തോ ഹം പ്രഗ 
ളിത ജഗദീശ ജീവഭേദോ ! ഹം 


ഞാന്‍ മായാമുക്തനാകുന്നു. നിസ്തുല്യ ദര്‍ശന സ്വരൂപ 
വസ്തു മാത്രമാണ്‌. ഞാന്‍ അഹന്ത നശിച്ചവനാകുന്നു. 
ജീവനും പരമാത്മാവും തമ്മില്‍ ഭേദം അസ്തമിച്ചവനാകുന്നു. 


2. പ്രത്യഗഭിന്നപരോ 2 ഹം വിധ്വസ്താശേഷവിധിതി 
ഷേധോ ! ഹം, സമുദസ്താശ്രമിതോ ₹ ഹം പ്രവിത 
സുഖ പൂര്‍ണ്ണ സംവിദേവാഹം 


ഞാന്‍ പ്രത്യഗാത്മാവില്‍ നിന്ന്‌ അഭിന്നമായ പരമാത്മാവാ 
ണ്‌. എല്ലാ വിധിനിഷേധങ്ങളും എനിക്ക്‌ ഇല്ലാതായി. ഞാന്‍ 
ആശ്രമധര്‍മ്മമാകെ കൈവിട്ടു ഞാന്‍ സുഖസമ്പൂര്‍ണ്ണനും 
ജ്ഞാനസ്വരൂപനുമാണ്‌. 


3. സാക്ഷ്യനപേക്ഷേോ ! ഹം നിജമഹിമ്നി സംസ്ഥോ 
1 ഹമചലോ f ഹം. അജരോ ! ഹമവ്യയോ ! ഹം 
പക്ഷവിപക്ഷാദിഭേദവിധുരോഹം 


ഞാന്‍ സാക്ഷിയും നിരപേക്ഷനുമാണ്‌. ഞാന്‍ സ്വമഹിമ 
യില്‍ സ്ഥിതി ചെയ്യുന്നവനും അചലനുമാണ്‌. ഞാന്‍ അജരനും 
അവ്യയനും പക്ഷവിപക്ഷാദി ഭേദമില്ലാത്തവനുമാണ്‌. 


4. അവബോധൈകരസോ f ഹം മോക്ഷാനന്ദൈക 
സിസുരേവാഹം, സൂക്ഷ്മോഹ 1 മക്ഷരോ ! ഹം വിഗ 
ളിത ഗുണജാലാ കേവലാത്മഹം 


ഞാന്‍ അവബോധൈകരസനും മോക്ഷാനന്ദൈകസാഗ 
രവും സൂക്ഷ്മവും അക്ഷരവും ഗുണജാലമുക്തമായ കേവ 
ലാത്മാവുമാണ്‌. 


5. നിസ്ത്രൈഗുണ്യപദോ ! ഹം കുക്ഷിസ്ഥാനേ 
കലോ കകലനോഹം കൂടസ്ഥചേതനോ ₹ ഹം 
നിഷ്ക്രിയധാമാ f ഹമ്രതര്‍ക്യോഹം 


ഞാന്‍ നിസ്ത്രൈഗുണ്യവദനും അനേക ലോകങ്ങളെ 
കുക്ഷിയിലൊതിക്കിയവനും കൂടസ്ഥചേതനും നിഷ്ക്രയധാ 
മാവും അപ്രതര്‍ക്യനുമാണ്‌. 


6. ഏകോ ! ഹമവികലോ f ഹം നിര്‍മ്മലനിര്‍വാണ 
മൂര്‍ത്തിരേവാഹം നിരപയവോ f ഹമജ്യോ f ഹം 
കേവല സന്മാത്രസാരഭൂതോ ! ഹം 


ഞാന്‍ ഏകനും അവികലനും നിര്‍മ്മലനിര്‍വാണ 
മൂര്‍ത്തിയും നികൃവയവന്തം അജനും കേവല സന്മാത്രസാര 
നുമാണ്‌. 


7. നിരവധിനിജബോധോ ! ഹം ശുഭതരഭാവോ f 
ഹമപ്രഭേ 


ദ്യോ ഹം വിഭൂരഹമനവദ്യോ ! ഹം നിരവധി 
നിസ്സീമ തത്വമാത്രോ 7 ഹം 


ഞാന്‍ നിരവധിബോധം ചേര്‍ന്നവനും ശുഭതരഭാവനും 
അപ്രഭേദ്യനും വിഭുവും അനവദ്യനും അങ്ങേ അറ്റത്തെ അന 
ന്തതത്വവുമാണ്‌. 


8. വേദ്യോ ! ഹമാഗമാന്തൈരാരാധ്യഃ സകലഭൂവന 
ഹൃദ്യോ ! ഹം. പരമാനന്ദഘനോ f ഹം പരമാനന്ദൈ 
കദൂമരൂപോഹം 


ഞാന്‍ വേദങ്ങളാല്‍ അറിയപ്പെടേണ്ടവനും ആരാധ്യനും 
സകലഭുവനഹൃദ്യനും പരമാനന്ദസ്വരൂപനും പരമാനന്ദൈക 
സാക്ഷാത്ക്കാരവുമാണ്‌. 


9. ശുദ്ധോ f ഹമദ്വയോഹം സന്തതഭാവോ 1 ഹമാദി 
ശൂന്യോ ! ഹം. ശമിതാന്തഃ ത്രിതയോ f ഹം. 
ബുദ്ധോമുക്തോഹമത്ഭുതാത്മാഹം 


ഞാന്‍ ശുദ്ധനും ആന്തരനും ശാശ്വതവിജ്ഞാനസമര 
സനും ശോധിത പരതത്വനും ബോധാനന്ദൈക മൂര്‍ത്തിയുമാണ്‌. 


10. ശുദേധാ 2 ഹമാന്തരോ ! ഹം ശാശ്വതവിജഞാ 
നസമരസാത്മാഹം. ശോധിതപരത ത്വോ! ഹം. 
ബോധാനന്ദൈകമൂര്‍ത്തിരേവാഹം 


2 


11. വിവേകയുക്തി ബുദ്ധ്യാഹം ജാനാമൃത്മാനമദ്വയം 


തഥാപി ബന്ധമോക്ഷാദി വ്യവഹാരഃ പ്രതീയതേ 


വിവേകയുക്തി കലര്‍ന്ന ബുദ്ധിയാല്‍ ആത്മാവ്‌ അദ്വൈ 
തമെന്നറിയുന്നുവെങ്കിലും എനിക്ക്‌ ബന്ധമോ ക്ഷാദി വ്യവഹാ 
രത്തിന്റെ പ്രതീതയുണ്ടാകുന്നു. 


12. നിവൃത്തോപി f പ്രപഞ്ചോ മേ സത്യവദ്‌ ഭാതി 
സര്‍വദാ 


സര്‍പ്പാദൌയ രജ്ജുസത്തേവ ബ്രഹ്മസത്തൈവ 
കേവലം 


എന്റെ ദൃഷ്ടിയില്‍ നിന്നും പ്രപഞ്ചം വളരെ ദുരെയാണെ 
ങ്കിലും അത്‌ സത്യമെന്ന പോലെ തോന്നുന്നു. സര്‍പ്പാദികളില്‍ 
രജ്ജുഖണ്ഡത്തിന്റെ സത്ത ഉള്ളതുപോലെ തന്നെയാണ്‌ പ്രപ 
ഞ്ചത്തിന്റെ അസ്തിത്വം. 


13. പ്രപഞ്ചാധാര രൂപേണ വര്‍ത്തതേ 2 തോ ജഗ 
ന്നഹി യഥേകുഷ രസസംവ്യപ്താ ശര്‍ക്കരാ 
വര്‍ത്തതേ തഥാ 


ബ്രഹ്മസത്ത മാത്രമാണ്‌ പ്രപഞ്ചത്തിനാധാരം ജഗത്ത്‌ അല്ല. 
പഞ്ചസാര കരിമ്പിന്റെ രസത്താല്‍ വ്യാപ്തമാണെന്നതു പോലെ 
യാണത്‌. 


14. അദ്വയ ബ്രഹ്മരൂപേണ വ്യാപ്തോ ₹ ഹം വൈ 
ജഗത്രയം 
ബ്രഹ്മാദി കീട പര്യന്താ പ്രാണിനോ മയി 
കല്പിതാഃ 


അദ്വൈത ബ്രഹ്മരൂപത്തില്‍ ഞാന്‍ ത്രിഭുവനങ്ങളിലും 
വ്യാപിച്ചിരിക്കുന്നു. ബ്രഹ്മം മുതല്‍ കീടം വരെയുള്ളതെല്ലാം 
എന്നില്‍ ഒതുങ്ങുന്നു. 
15. ബുദ്ബുദാദി വികാരാന്തസ്തരാഗാ സാഗരേ യഥാ 
തരംഗസ്ഥം ദ്രവം സിന്ധുന വാംഞ്ഛരതി യഥാ തഥാ 
വിഷയാനന്ദ വാഞ്ഛാ മേ മാദ്ദുദാനന്ദ രൂപതഃ 

സമുദ്രത്താല്‍ കുമിള മുതല്‍ തിരമാലവരെയുള്ള രൂപ 
ങ്ങള്‍ ക്ലപിതമായിരിക്കുന്നതുപോലെ എന്റെ ഉള്ളില്‍ ബ്രഹ്മാദി 
കീടപര്യന്തമുള്ള എല്ലാ ജീവികളും കല്പിതമാണ്‌. സമുദ്രം തരം 


ഗത്തിലെ ജലം ഗ്രഹിക്കാത്തതുപോലെ കേവലാനന്ദ സ്വരൂപ 
നാകയാല്‍ എനിക്ക്‌ വിഷയാനന്ദത്തില്‍ താല്പര്യമില്ല. 


16. ദാരിദ്യശായഥാ നാസ്തി സംസപതിന്ന സ്യ തഥാ മമ 
ബ്രഹ്മാനന്ദേ നിമഗ്നസ്യ വിഷയാശാ ന തദ്‌ ഭവേത്‌ 
ധനവാന്‍ ദാരിദ്്യത്തെപ്പറ്റിയുള്ള ആശങ്കക്ക്‌ സാധ്യതയില്ലാ 


ത്തതുപോലെ ബ്രഹ്മാനന്ദത്തില്‍ നിമഗ്നനായ എനിക്ക്‌ വിഭ്ര 
യാശമില്ല. 


17. വിഷം ദൃഷ്ടാ ₹ മൃതം ദൃഷ്ട്യാവിഷം ത്ൃജിതി 
ബുദ്ധിമാന്‍ 


ആത്മാനമപി ദൃഷ്വാഹാ മനാത്മാനം തൃജാമൃഹം 


വിഷം അമൃതം എന്നിവ കാണുമ്പോള്‍ ബുദ്ധമാനായ മനു 


ഷ്യന്‍ വിഷം ത്യജിക്കുന്നതുപോലെ ഞാനും ലി 
കണ്ടിട്ട്‌ അനാത്മാവിനെ ത്യജിക്കുന്നു. 


18. ഘടവഭാസ്കോ ഭാനൂര്‍ ഘടനാശേ ന നശ്യതി 


ദേഹാവഭാസകഃ സാക്ഷീ ദേഹനാശേ ന നശ്യതി. 


ഘടം പ്രകാശിപ്പിക്കുന്ന സൂര്യന്‍ ഘടത്തിന്‌ നാശം സംഭ 
വിച്ചാലും നശിക്കുന്നില്ല. അതുപോലെ ശരീരം പ്രകാശിപ്പി 
ക്കുന്ന സാക്ഷി ദേഹനാശം സംഭവിച്ചാലും നശിക്കുന്നില്ല. 


19. നമേ ബന്ധോ നമേമുക്തിര്‍ നമേ ശാസ്ത്രം നമേ 
ഗുരു 
മായാമാത്ര വികാസത്വാന്മായാതീതോ f ഹ മദ്വയഃ 


എനിക്ക്‌ ബന്ധനമില്ല. മോക്ഷവുമില്ല. എനിക്ക്‌ ശാസ്ത്ര 
മില്ല ഗുരുവുമില്ല. എന്തെന്നാല്‍ ഇതെല്ലാം മായയുടെ വികാസം 
മാത്രമാണ്‌. 
20. പ്രാണാശ്ചലന്തു തദ്ധമ്മൈ കാമൈര്‍വാ 
ഹന്യതാം മനഃ 


ആനന്ദബുദ്ധി പൂര്‍ണ്മസ്യമമ ദുഃഖം കഥം ഭവേത്‌ 


പ്രാണന്‍ പൊയ്ക്കൊള്ളട്ടെ. മനസ്സ്‌ സ്വധര്‍മ്മങ്ങളോടും 
കാമനകളോടുമൊപ്പം നശിച്ചുകൊള്ളട്ടെ. ആനന്ദസമ്പൂര്‍ണ്ണനാ 
കയാല്‍ എനിക്കെങ്ങനെ ദുഃഖമുണ്ടാകും. 


21. ആത്മാനമഞ്ജസാ വേദ്മി ക്വാപ്യജ്ഞാനം 
പലായിതം 


കര്‍തൃത്വമദ്യ മേ നഷ്ടം കര്‍ത്തവ്യം വാപി ന 
ക്വചിത 


ആത്മാവിനെ അനായാസം ഞാനറിയുന്നു. എന്റെ 
അജ്ഞാനം എവിടെ പോയെന്നെനിക്കറിഞ്ഞുകൂടാ. ഇപ്പോള്‍ 
എന്റെ കര്‍ത്തവ്യം നഷ്ടമായി. എനിക്ക്‌ കര്‍ത്തവ്യം ഒന്നുമില്ല. 


22. ബ്രഹ്മണ്യം കുലഗോത്രേ ച നാമസരന്ദര്യ ജാതയഃ 


സ്ഥൂലദേഹഗതാ ഏതേ സ്ഥൂലാത്‌ ഭിന്നസ്യ മേ 
നഹി 


ബ്രഹ്മണ്യം കുലം ഗോത്രം നാമം സനന്ദര്യം ജാതി ഇവ 
സ്ഥൂലദേഹഗതങ്ങളാണ്‌. ഞാന്‍ സ്ഥൂലരൂപത്തില്‍ നിന്നും ഭിന്ന 
നാകയാല്‍ എനിക്ക്‌ അവയുമായി ബന്ധമില്ല. 


23. ക്ഷുത്പിപാസാന്ധ്യബാധിര്യ കാമക്രോധാ ദയോ 
7 ഖിലാ 


ലിംഗ ദേഹ ഗതാ ഏതേ ഹൃലിംഗസ്യ ന സന്തി ഹി 


ക്ഷുത്ത്‌ പിപാസ അന്ധത ബാധിര്യം കാമം ക്രോധം എന്നീ 
എല്ലാ ധര്‍മ്മങ്ങലും ലിംഗ ശരീരത്തില്‍ സ്ഥിതിചെയ്യുന്ന ഞാന്‍ 
ലിംഗ ശരീരമല്ലാത്തതുകൊണ്ട്‌ എന്നില്‍ അവയൊന്നുമില്ല. 


24. ജഡത്വപ്രയമോദത്വ ധര്‍മ്മാ കാരണ ദേഹഗാന 
സന്തി മമ നിത്യസ്യ നിര്‍വികാര സ്വരൂപിണഃ 


ജഡത്വം പ്രിയമോദത്വം എന്നിവ കാരണ ശരീരധര്‍മ്മങ്ങ 
ളാണ്‌. നിത്യനും നിര്‍വികാരസ്വരൂപനുമാകയാല്‍ ഈ ധര്‍മ്മ 
ങ്ങള്‍ എന്നെ ബാധിക്കില്ല. 


P 


25. ഉലുകസ്യ യഥാ ഭാനു രന്ധകാരഃ പ്രതീയതേ 
സ്വരപകാശേ പരാനന്ദേ തമോ മുഡസ്യ ജായതേ 


മൂങ്ങക്ക്‌ സൂര്യന്‍ അന്ധകാരമയമായികാണുന്നതുപോലെ 


അജ്ഞാനിക്ക്‌ സ്വയം പ്രകാശമായ പരമാനന്ദത്തില്‍ അജ്ഞാ 
നമേ കാണാന്‍ സാധിക്കുന്നുള്ളൂ. 


26. ചതുര്‍ ദൃഷ്ടിനിരോധേ ! ഭ്രൈസൂര്യോ നാസ്തീതി 
മന്യതേ 

തഥാജ്ഞാനാവ്ൃതോ ദേഹീ ബ്രഹ്മനാസ്തീതി 
മന്യതേ 


നാലുഭാഗത്തുനിന്നും മേഘങ്ങള്‍ ദൃഷ്ടി നിരോധിക്കു 
മ്പോള്‍ സൂര്യനില്ലെന്ന്‌ ആളുകള്‍ക്ക്‌ തോന്നുന്നതുപോലെ 
അജ്ഞാനാവൃതനായ ജീവി ബ്രഹ്മം ഇല്ലെന്ന്‌ കരുതുന്നു. 


27. യഥാമൃതം വിഷാദ്‌ ഭിന്നം വിഷദോഷൈര്‍ ന 
ലിപ്യതേ 
ന സ്പൃശാമി ജഡാത്‌ ഭിന്നോ ജഡദോഭാപ്ര 


കാശതഃ 


അമൃതം വിഷത്തില്‍ നിന്ന്‌ ഭിന്നമാകയാല്‍ അത്‌ വിഷ 
ദോഷത്താല്‍ ഭൂഷിതമാകാത്തതു പോലെ ഞാന്‍ ജഡത്തില്‍ 
നിന്നും ഭിന്നമാകയാല്‍ എന്നെ ജഡ ദോഷം സ്പര്‍ശിക്കുന്നില്ല. 


28. സ്വല്പാപി ദീപകണികാ ബഹുലം നാശയേത്തമഃ 
സ്വല്പോ പി ബോധോ നിബിദ്ധം ബഹുളം നാശ 
യേത്തമഃ 


ദീപത്തിന്റെ ചെറിയ പ്രകാശത്തിനും നിബിദ്ധാന്ധകാരം 
നശിപ്പിക്കാന്‍ കഴിയുന്നു. അതുപോലെ അല്പമായ ജ്ഞാന 


ത്തിനു നിബിദ്ധാന്ദകാരമാകുന്ന അജ്ഞാനം നശിപ്പിക്കാന്‍ oe 

യുന്നു. 

29. കാല ത്രയേ യഥാ സര്‍പ്പോ രജ്ജനാസ്തി 
തഥാ മയി 


അഹങ്കാരാദി ദേഹാന്തം ജഗന്നാസ്ത്യഹമദ്വയഃ 


ത്രികാലങ്ങളിലും കയറില്‍ സര്‍പ്പമില്ലാത്തതുപോലെ 
അഹങ്കാരം മുതല്‍ മോഹപര്യന്തമുള്ള ജഗത്ത്‌. എന്റെ ഉള്ളില്‍ 
ത്രികാലങ്ങളിലും ഇല്ല. 


30. ചിദ്രൂമത്വാന്ന മേ ജാഡ്യം സത്യത്വാന്നാ 
നൃതം മമ 


ആനന്ദത്വാന്ന മേ ദുഃഖമജ്ഞാനാദ്‌ ഭാതി 
നിത്യവത്‌ 
ചിദ്രൂപത്വത്താല്‍ എനിക്ക്‌ ജാഡ്യമില്ല. സത്യത്വത്താല്‍ 


അനൃതമില്ല. ആനന്ദത്വത്താല്‍ ദുഃഖമില്ല. അജ്ഞാനം 
കൊണ്ടാണ്‌ മിഥ്യയാ ജഗത്ത്‌ സത്യമായി തോന്നുന്നത്‌. 


31. ആത്മപ്രബോധോപനിഷനമുഹൂുര്‍ത്ത മുപാ 
സീത്വാ നസ 
പുനരാവര്‍ത്തതേ ന സ പുനരാ വര്‍ത്തതേ ഇത്യു 


പനിഷത്‌ 


ഈ ആത്മപ്രബോധോപനിഷത്ത്‌ അല്പനേരമെങ്കിലും 
ഉപാസിക്കുന്ന മനുഷ്യന്‍ വീണ്ടും പ്രപഞ്ചത്തില്‍ ജനിക്കാനിട 
വരുന്നില്ല. വീണ്ടും ജനിക്കാനിടവരുന്നില്ല. 


ആത്മ പ്രബോധോപനിഷത്ത്‌ സമാപിച്ചു. 


പാ 


ടി ആത്മ ബോ ദബോപ്ബങദഘത്തുസ 


ശാന്തിപാഠം 


ഓം വാങ്‌ മേ മനസിപ്രതിഷ്ഠിതാ മനോ മേ വാചി 
്രതിഷ്ഠിതമാവിരാവീര്‍മ ഏധി വേദസ്യ 
ആണീസ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീരതനേ 
നാഡീതേനാ ഹോരാശ്രാത്‌ സംദധാമി ജുതം 
വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്‌ 
വക്തരമവതു അവതുമാം അവതുവക്താരം അവതു 
വക്താരം ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കട്ടെ. മനസ്സ്‌ 
വാക്കില്‍ സ്ഥിരമാകട്ടെ. സ്വയം പ്രകാശാത്മാവേ, എന്റെ 
മുമ്പില്‍ അങ്ങ്‌ പ്രതൃക്ഷനാകണേ വാങ്‌ മനസ്സുകളെ, 
നിങ്ങള്‍ രണ്ടു പേരും എന്റെ വേദജ്ഞാനത്തിന്‌ ആധാരമാകു 
ന്നതാണ്‌. എന്റെ വേദാഭ്യാസത്തെ നശിപ്പിക്കരുതേ. ഞാന്‍ 
വേദാഭ്യാസത്താല്‍ തന്നെ രാവും പകലും മുഴുകിയിരിക്കുന്ന 
വനാകുന്നു. ഞാന്‍ മാനസികമായും വാചികമായും സത്യം 
പറയുന്നു. എന്നെ രക്ഷിക്കണേ. വക്താവിനെ രക്ഷിക്കണേ. 


P 


എന്നെ രക്ഷിക്കണേ. എന്നെ രക്ഷിക്കണേ വക്താവിനെ രക്ഷി 
ക്കണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം പ്രതൃഗാനന്ദ (രബഹ്മ പുരുഷം ര്രണവ 
സ്വരൂപം അകാരേ ഉകാരോ മകാര ഇതി തൃഴുരം 
പ്രണവം തദേത ദോമിതി യമുക്ത്വാ മുച്യതേ യോഗീ 
ജന്മ സംസാരബന്ധനാത്‌ ഓം നമോ നാരായണാ 
യേതി മന്ന്രോപാസകോ വൈകുണ്ഠ ഭവനം 
ഗമിഷൃതി 


2. അഥ യദിദം ബ്രഹ്മപുരം പുണ്ഡരീകം തസ്മാത്ത 
ധീദാദമാത്രം ദീപവത്‌ പ്രകാശം 
3. ബ്രഹ്മണ്യോ ദേവകീ പുത്രോഃ | 
ബ്രഹ്മണ്യോ മധു സൂദനഃ | 
ബ്രഹ്മണ്യഃ പുണ്ഡരീകാക്ഷോഃ | 
ബ്രഹ്മണ്യോ വിഷ്ണു രച്യുതഃ 


4. സര്‍വഭൂതസ്ഥ മേകം നാരായണം കാരണ 
പുരുഷമകാരണം പരം ്രഹ്മ ഓം 


5. ശോകമോഹവിനിര്‍മുക്തം വിഷ്ണും ധ്യായന്‍ 
ദ്വതാ 
ദ്വൈതമഭയം ഭവതി മൃത്യോ സ മൃത്യു 


മാപ്നോതി യ ഇഹ നാ നേവ പശ്യതി 
6. ഗൃത്‌ പത്മ മദ്ധ്യേ സര്‍വം യ | 

ത്തത്‌ പ്രജ്ഞാനേ പ്രതിഷ്ഠിതം | 

പ്രജ്ഞാ നേത്ര ലോകഃ | 

പ്രജ്ഞാ പ്രതിഷ്ഠാ പ്രജ്ഞാനം ബ്രഹ്മ | 


7. സ ഏതേന പ്രാജ്ഞനാത്മനാ അസ്മാല്ലോകാദു 
ത്ക്രമ്യ അമുഷ്മിന്‍ സ്വര്‍ഗ്ഗലോക സര്‍വാന്‍ കാമാന്‍ 
ആപ്തോ അമൃതസമഭവദമൃതഃ സമഭവത്‌ 
8. യത്ര ജ്യോതിരജ്രസം | 

യസ്മിന്‍ ലോക ഭ്യര്‍പ്പിതം | 

തസ്മിന്‍ മാ ദേഹീ സ്വ മാ | 

നമൃതേ ലോകേ അക്ഷതേ | 

അച്യുതേ ലോകേ അക്ഷതേ | 

അമൃതത്വം ച ഗച്ഛന്ത്യോ നമഃ 

ഓരോന്നിലും പ്രത്യേകം പ്രത്യേകം വ്യാപിച്ചിട്ടുളളതും 
ആനന്ദരൂപവും ആണ്‌ ബ്രഹ്മപുരുഷന്‍. അകാരം ഉകാരം 
മകാരം-ഈ മൂന്ന്‌ അക്ഷരത്തോടുകൂടിയ പ്രണവ സ്വരൂപ 
മാണ്‌ ബ്രഹ്മം. ഓം എന്നാണ്‌ പ്രണവം അതു ജപിക്കുന്ന 
പക്ഷം യോഗി സാംസാരികബന്ധനങ്ങളില്‍ നിന്ന്‌ മുക്ത 
നായിത്തീരുന്നു. ശംഖ ച്രക ഗദാധാരിയായ നാരായണന്‍ 
നമസ്കാരം. അങ്ങനെ ഓം നമോ നാരായണായ നമഃ എന്ന 


മ്രന്തത്താല്‍ ഉപാസിക്കുന്ന ആരാധകന്‍ വൈകുണ്ഠ 
ധാമത്തിലെത്തുന്നു. 


ഈ ഹൃദയ കമലം ബ്രഹ്മപുരമാണ്‌. അത്‌ മിന്നലുപോ 
ലെയും പ്രകാശമാനമാകുന്നു. ദേവകീ പുത്രന്‍ ബ്രഹ്മജ്ഞാ 


നികളുടെ ഹിതൈഷിയാണ്‌ കമല ന്േേതനായ Pl 
ബ്രഹ്മ ജ്ഞാനികളുടെ ഹിത ചിന്തകനാകുന്നു. അവിനാശും 
പരമാത്മാവുമായ അദ്ദേഹം ബ്രാഹ്മണപ്രിയനാണ്‌. സകല 
ഭൂതങ്ങളിലും നിവസിക്കുന്ന ഏകമാത്രനായ നാരായണന്‍ 
തന്നെയാണ്‌ കാരണപുരുഷന്‍. അദ്ദേഹം അതോടൊപ്പം 
കാരണരഹിതനും പരബ്രഹ്മവുമാകുന്നു. അതു പോലെ 
ഓങ്കാര രൂപനും അങ്ങനെയുളള വിഷ്ണുവിനെ ധ്യാനിക്കു 
ന്നവന്‍ ശോകത്തില്‍ നിന്നും മോഹത്തില്‍ നിന്നും മോഹ 
ത്തില്‍ നിന്നും മുക്തനായി ദുഃഖ രഹിതനാകുന്നു. ദ്വൈതവും 
അദ്വൈതം തന്നെ. അത്‌ യഥാര്‍ത്ഥത്തില്‍ ഉഭയ രൂപമാകുന്നു. 
ബ്രഹ്മത്തില്‍ ഭേദം കാണുന്നവന്‍ മരണത്തെ തുടര്‍ന്ന്‌ മരണം 
പ്രാപിക്കുന്നു. ഹൃദയ കമലത്തിന്റെ മധ്യത്തില്‍ യാതൊരു 
സര്‍വന്വരൂപമായ ബ്രഹ്മം ഭവിക്കുന്നു. അത്‌ തന്നെയാണ്‌ 
ഗ്രജ്ഞാനത്തില്‍ പ്രതിഷ്‌ ഠിതമായിട്ടുളളത്‌. ലോകം 
പ്രാജ്ഞാനരൂപമായ നേത്രം ചേര്‍ന്നതാകുന്നു. പ്രജ്ഞ 
പ്രതിഷ്ഠ നേടിയിരിക്കുന്നതാണ്‌. ര്ബഹ്മം പ്രജ്ഞാന 
സ്വരൂപമാണ്‌. യഥാര്‍ത്ഥ ജ്ഞാനി ആ ഉത്കൃഷ്ട ജ്ഞാന 
യുക്തമായ ആത്മാവിന്റെ രൂപത്തില്‍ ഈ ലോകത്തില്‍ നിന്ന്‌ 
ഉത്‌ ക്രമിച്ച്‌ ഉയര്‍ന്ന്‌ സ്വര്‍ഗ്ഗലോകത്തിലുളള സകല 
കാമനകളെയും അതിക്രമിച്ച്‌ അമരനായിത്തീരുന്നു. അവിടെ 
നിത്ൃയജ്യോതിന്സ്‌ പ്രകാശിക്കുന്നു. അവിടെ എല്ലാവിധത്തി 
ലുമുള്ള പൂജ ലഭിക്കുന്നു. അങ്ങ്‌ എനിക്ക്‌ ഈ അമര 
ലോകത്തില്‍ സ്ഥാനം നല്‍കിയാലും. ആ അവിനാശിയായ 
ലോകത്തില്‍ ക്ഷരധര്‍മ്മരഹിതമായ ലോകത്തില്‍ ആ 
അക്ഷയ ലോകത്തില്‍ അങ്ങനെയുളള ജ്ഞാനി ചെന്നെത്തു 
ന്നു. പ്രഥമാധ്യായം സമാപിച്ചു. 


ദ്വിതീയാധ്യായം 


1. പ്രഗളിതനിജമായോ /ഹം നിസ്തുല ദൃശി 
രൂപവസ്തു മാത്രോ /£ഹം 


അസ്തമിതാഹന്തോഹം പ്രഗളിത ജഗദീശ 
ജീവഭേദോ /ഹം 


2. പ്രതൃഗഭിന്ന പരോ /ഹം വിധ്വാസ്താശേഷ വിധി 
നിഷേധോ /ഹം 


സമുദസ്താശ്രമികോഹം പ്രവിതത സുഖ 
പൂര്‍ണ്ണ സംവിദേവാഹം 


3. സാക്ഷ്യന പേക്ഷോ /ഹം നിജ | 
മഹിമ്നിസംസ്ഥിതോഹമചലോഹം | 
അജരോ /ഹമവ്യയോ ഹം | 
പക്ഷമിപക്ഷാദി ഭേദവിധുരോഹം | 

4. അവബോധൈകസോ ഹം | 
മോക്ഷനന്ദൈ ക സിന്ധുരേവാ /ഹം | 
സൂക്ഷ്മോ ഹമക്ഷരോഹം | 
മിഗളിത ഗുണജാല കേവലാത്മഹം | 

5. നിസ്ത്രൈഗുണ്യ പദോ /ഹം | 


കുക്ഷിസ്ഥാ നേക ലോകകലനോഹം | 


fh 


കൂടസ്ഥ ചേതനോ ഹം | 

നിഷ്ക്രിഷ ധാമാഹ മ്രവതര്‍ക്യോഹം | 
1. എന്റെ മായാമോഹം ശമിച്ചിരിക്കുന്നു. ഞാന്‍ അതുല 
ദര്‍ശനസ്വരൂപ വസ്തു മാര്രമാണ്‌. എന്റെ അഹന്ത 


നശിച്ചിരിക്കുന്നു. ഈശ്വരന്‍ ജീവലോകം തുടങ്ങിയ എന്റെ 
ഭേദ ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. 


2. ഞാന്‍ പ്രതൃഗാത്മാവില്‍ നിന്ന്‌ അഭിന്നനായ പരമാത്മാ 
വാണ്‌ എന്നെ സംബന്ധിച്ചിടത്തോളം സകലവിധി നിഷേധ 
ങ്ങളും അസ്തമിച്ചു. ഞാന്‍ ആശ്രമ ധര്‍മ്മങ്ങള്‍ വലിച്ചെ 
റിഞ്ഞു. വിശാല സുഖമയനു ജ്ഞാന സ്വരൂപനുമാണ്‌ 
ഞാന്‍. 


3. ഞാന്‍ സാക്ഷിയാണ്‌ എനിക്ക്‌ ഒന്നുമായും ബന്ധമില്ല. 
സ്വന്തം മഹിമയില്‍ ഞാന്‍ കഴിയുന്നു. ഞാന്‍ അചലനും 
അജരനും അമരനും അവ്യയനുമാകുന്നു. 


4. ഞാന്‍ അവബോധൈകരസനാണ്‌, മോക്ഷാനന്ദത്തിന്റെ 
സമുദ്രമാണ്‌ ഞാന്‍ സൂക്ഷ്മമാണ്‌; അക്ഷരമാണ്‌. ഗുണങ്ങള്‍ 
കൈവിട്ട്‌ കേവലാത്മാവാണ്‌ ഞാന്‍. 


5. നിസ്ത്രൈഗുണ്യപദനാണ്‌, ഞാന്‍ കൂടസ്ഥ ചേതനാണ്‌. 

നിഷ്ക്രിയ ധാമാവും അപ്രതര്‍ക്യനുമാണ്‌ ഞാന്‍. 

6. ഏകോഹമവികലോഹം | 
നിര്‍മ്മലനിര്‍വാണമൂര്‍ത്തിരേവാഹം | 
നിരവവോ /ഹമേജോ ഹം | 
കേവലം സന്മാത്രസാര ഭൂതോ ഹം | 

7. നിരവധി നിജബോധോ /ഹം | 
ശുഭതരഭാവോ /ഹമ്രപഭേദ്യോ /ഹം | 
വിഭുരഹമനവദ്യോ //ഹം | 
നിരവധി നിഃസ്സീമ തത്വ മാത്രോഹം | 

8. വേദ്യോഹമാഗമാന്തൈ | 
രാരാധ്യോ /ഹം സകലഭുവനഹൃദ്യോ ഹം | 
പരമാനന്ദ ധനോ "ഹം | 
പരമാനന്ദൈക ഭൂമരുപോ ഹം | 

9. ശുദ്ധോ /ഹമദ്വയോ ഹം | 
സന്തത ഭാവോ /ഹമാദി ശൂന്യോഹം | 
ശമിതാന്തഃ ത്രിതയോ /ഹം | 
ബുദ്ധോമുക്തോ ഹ മദ്ഭൂതാത്മഹം | 

10. ശുദ്ധോഹമാന്തരോഹം | 
ശാശ്വതവിജ്ഞാന സമരസാത്മാഹം | 
ശോധിത പരതത്വോ /ഹം | 
ബോധാനന്ദൈകമൂര്‍ത്തിരേവാഹം | 

6. ഞാന്‍ ഏകനും, അവികലനും, നിര്‍മ്മലനിര്‍വാണമൂര്‍ 


ത്തിയും, നിരയവനും, അജനും കേവല സന്മാത്രസാരഭൂത 
നുമാണ്‌. 


7. ഞാന്‍ നിരവധി നിജബോധനും സത്വമാത്ര സ്വരൂപനും 
വിഭുവും അനവന്യനും സ്തവ മാത്രൈകനുമാകുന്നു. 


8. ഞാന്‍ വേദവദ്യനും ആരാധ്യനും സകല ഭുവന ഹൃദ്യനും 

പരമാനന്ദധനനും പരമാനന്ദസ്വരൂപനുമാണ്‌. 

9. ഞാന്‍ ശുദ്ധനും അഭയന്ത ആദി ശുന്ൃനും ശമിതാന്തഃ 

ക്രിയതനും ബുദ്ധനും മുക്തനും അത്ഭുതാത്മാവുമകുന്നു. 

10. ഞാന്‍ ശുദ്ധനും ആന്തരനും ശാശ്വതവിജ്ഞാന ധനനും 

പരതത്വം ശോധന ചെയ്തവനും ബോധാനന്ദ സ്വരൂപനു 

മാണ്‌. 

1. വിവേക ബുദ്ധിയുക്തിബുദ്ധ്യ | 
ജാനാമ്യാത്മാനമദവ്യയം | 
തഥാപിബന്ധമോക്ഷാദി | 
വ്യവഹാരട്രപതീയതേ | 

12. നിവ്യത്തോഴ്‌ പി പ്രപഞ്ചോമേ | 
സത്യവദ്‌ ഭാതി സര്‍വദാ | 
സര്‍പ്പദന രജ്ജുസത്തേവ | 
ബ്രഹ്മസത്തൈവ കേവലം | 

13. പ്രപഞ്ചാധാര രൂപേണ | 
വര്‍ത്തതേതോ ജഗന്നഹി | 
യഥേക്ഷുരസസംവ്യപ്താ | 
ശര്‍ക്കരാവര്‍ത്തതേ തഥാ | 

14. അദ്വയാബ്രഹ്മ രൂപേണ | 
വ്യാപ്തോ £ഹം വൈജഗ്രത്തയം | 
ബ്രഹ്മാദികീടപര്യന്താ പ്രാണിനോ മയികല്പിതാ 

15. ബുദ്ബുദിവികാരാന്ത | 
സ്തരംഗാ സാഗര യഥാ | 
തരംഗസ്ഥം ദ്രവാ സിന്ധു | 
നവാഞ്ഛതി യഥാതഥാ | 
വിഷയാനന്ദ വാഞ്ചരാമേ | 
വാഭൂദാനന്ദ രൂപതഃ | 

11. ഞാന്‍ വിവക ബുദ്ധിയാല്‍ ആത്മാവിനെ അദ്വൈതമെന്ന്‌ 


മനസ്സിലാക്കുന്നു.എന്നിട്ടു ബന്ധ മോക്ഷാദി വ്യവഹാരത്തില്‍ 
പെടുന്നു. 


12. എന്റെ ദൃഷ്ടിയില്‍ നിന്ന്‌ പ്രപഞ്ചം ദൂരത്തിലാണ്‌. 
അങ്ങിനെ എപ്പോഴും അത്‌ സത്യമെന്ന്‌ തോന്നുന്നു. വാസ്ത 
വത്തില്‍ സര്‍പ്പാദികളില്‍ കയറിന്റെ അസ്തിത്വമുളളതു 
പോലെയാണ്‌ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം. 


13. പ്രപഞ്ചത്തിന്റെ ആധാരമായി വര്‍ത്തിക്കുന്നത്‌. ്രഹ്മസ 
ത്തയാണ്‌ ജഗത്ത്‌ യഥാര്‍ത്ഥത്തില്‍ ഇല്ല. കരിമ്പില്‍ പഞ്ചസാര 
ഉടനീളം അവ്യക്ത രൂപത്തില്‍ വര്‍ത്തിക്കുന്നതുപോലെ 
പ്രപഞ്ചത്തില്‍ ബ്രഹ്മത്തിന്റെ അസ്തിത്വം നിലനില്‍ക്കുന്നു. 


14. സമുദ്രത്തില്‍ പതയും നുരയും തൊട്ട്‌ തരംഗങ്ങള്‍ വരെയു 
ളളവ കല്പിതമാണെന്നതു പോലെ എന്റെ ഉള്ളില്‍ ബ്രഹ്മം 
തൊട്ട്‌ കീടങ്ങള്‍ വരെയുളളവ കല്പിതമാത്രമാകുന്നു. 


15. തിരമാലകള്‍ തുളളളുന്ന ജലത്തിന്റെ താല്പര്യം സമു 
ഗ്രം പരിഗണിക്കാത്തതു പോലെ കേവലം ആനന്ദസ്വരൂപനാ 
കയാല്‍ എനിക്ക്‌ വിഷയങ്ങളുടെ ആനന്ദത്തിന്റെ ഇച്ഛയില്ല. 
16. ദാരിദ്യാശായഥാ നാസ്തി | 

സമ്പന്നസ്യ യഥാ മമ | 

ബഹ്മാനന്ദേ നിമഹൃഗ്നന്ധയ | 

വിഷയാശാ ന തദ്‌ ഭവേദ്‌ | 
17. വിഷം ദൃഷ്ടാ മൃതം ദൃഷ്ട്വാ | 

വിഷം തൃജതിബുദ്ധിമാന്‍ | 

ആത്മാനമപി ദൃഷ്ട്വാഹ | 

മനാത്മാനം തൃജാമൃഹം | 
18. ഘടനാവഭാസകോ ഭാനു | 

ഘടനാശേ ന നശ്യതി | 

ദേഹാ വദാസകഃ സാക്ഷീ | 

ദേഹനാശേ ന നശ്യതി | 


19. നമേ ബന്ധോ ന മേ മുക്തിര്‍ | 


ന മേ ശാസ്ത്രം ന മേ ഗുരുഃ 
മായാമാത്രവികാസത്വാ | 
ന്മായാ തീതോഹഹമദ്വയംഃ | 
20. പ്രാണാശ്ചലന്തുതദ്ധമ്മൈ | 
കാമൈര്‍ വാ ഹന്യതാം മനഃ | 
അനന്ദ ബദ്ധിപൂര്‍ണ്ണസ്യ | 
മമ ദുഃഖം കഥം ഭവേത്‌ | 
സമ്പന്നന്‌ ദാരിദ്ര്യ ദുഃഖത്തിനിടയില്ലാത്തതു പോലെ 


ബ്രഹ്മാനന്ദത്തില്‍ മഗ്നനായ എനിക്ക്‌ വിഷയാഭിലാഷത്തില്‍ 
കൊതിയുണ്ടാവാനിടയില്ല. 


17. ബുദ്ധിമാനായ വ്യക്തി വിഷത്തെയും അമൃതത്തെയും 
കാണുമ്പോള്‍ വിഷം കൈവെടിഞ്ഞ്‌ അമൃതം സ്വീകരിക്കുന്ന 
തുപോലെ ഞാനും ആത്മാവിനെ കണ്ടിട്ട്‌ അനാത്മാവിനെ 
കൈവെടിയുകയാണ്‌. 


18. കുടം ഇരിക്കുന്നുണ്ടെന്നു കാണിച്ചുകൊടുക്കുന്ന സൂര്യന്‍ 
ആ കുടം പൊട്ടിപ്പോയെന്ന്‌ വെച്ച്‌ നശിക്കാത്തതുപോലെ 
ശരീരത്തിന്റെ സാക്ഷിയായ ആത്മാവിന്‌ ശരീരം നശിച്ചു 
വെന്ന്‌ നാശം ഉണ്ടാകുന്നില്ല. 


19. എനിക്ക്‌ ബന്ധനമില്ല, എനിക്ക്‌ മോക്ഷമില്ല, എനിക്ക്‌ 
ശാസ്(തമില്ല, എനിക്ക്‌ ഗുരുവില്ല കാരണം ഇതെല്ലാം 
മായയുടെ വികാസം മാത്രമാണ്‌ ഞാന്‍ മായയ്ക്കപ്പുറത്ത്‌ 
അദ്ദൈതസ്വരൂപമാകുന്നു. 


20. പ്രാണന്‍ പോകുന്നെങ്കില്‍ പൊയ്ക്കൊള്ളട്ടെ, മനസ്സ്‌ 


അതിന്റെ ധര്‍മ്മങ്ങളോടും കാമനകോടും കൂടി ലി 
നശിച്ചുകൊള്ളട്ടെ. ആനന്ദജ്ഞാനപര്‍ണ്ണനാകയാല്‍ എനിക്ക്‌ 
എങ്ങനെ ദുഃഖമുണ്ടാകാനാണ്‌? 
21. ആത്മാനമഞ്ജസാവേദ്മി | 
ക്വാപ്യജ്ഞാനം പലായിതം | 
കര്‍ത്തൃത്വമദ്യമേ നഷ്ടം | 
കര്‍ത്തവ്യം വാപി ന ക്വചിത്‌ | 
22. ബ്രാഹ്മണ്യം കുല ഗോത്രേച | 
നാമ സനന്ദര്യജാതയഃ | 
സ്ഥൂലാത്‌ ഭിന്നസ്യ മേ നഹി | 
23. ക്ഷുത്‌ പിപാസാന്ധ്യബാധിത്യ | 
കാമ ക്രോധാദയോ ഖിലാ | 
ലിംഗദേഹഗതാ ഏതേ | 
ഹ്യ ലിംഗസ്യ ന സന്തിഹി | 
24. ജഡത്വപ്രിയ മോദത്വ | 
ധര്‍മ്മാഃ കാരണ ദേഹഗാ ന സന്തി മമ നിത്യസ്യ 
നിര്‍വികാര സ്വരൂപിണഃ | 
25. ഉലൂകസ്യ യഥാഭാനു | 
രന്ധകാരഃ പ്രതീയതേ | 
സ്വപകാശേ പരനന്ദേ | 
തമോ മുഡസ്യജായതേ | 
21. ആത്മാവിനെ പ്രയാസം കൂടാതെ ഞന്‍ അറിയുന്നു. 


എന്റെ അജ്ഞാനം എവിടെ പോയൊളിച്ചോ?ഇനി എനിക്ക്‌ 
ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. 


22. ബ്രാഹ്മണത്വം, കുലം, ഗോത്രം, നാമം, സൌന്ദര്യം, ജാതി, 
ഇതിന്റെയെല്ലാം അസ്തിത്വം സ്ഥൂല ദേഹത്തിലാണ്‌. ഞാന്‍ 
സ്ഥൂല രൂപത്തില്‍ നിന്നും ഭിന്നനാണ്‌. അതിനാല്‍ എനിക്ക്‌ 
അവയോടൊന്നുമായി ബന്ധമില്ല. 


23. വിശപ്പ്‌, ദാഹം, അന്ധത്വം, ബധിരത്വം, കാമം, ക്രോധം, 
തുടങ്ങിയ സമസ്ത ധര്‍മ്മങ്ങളിലും ലിംഗ ദേഹത്തിലാണ്‌. 
ഞാന്‍ ലിംഗ ദേഹ രഹിതനാകുന്നു. എന്നില്‍ അവയൊന്നും 
തന്നെയില്ല. 


24. ജഡത, പ്രിയത, ആനന്ദിക്കല്‍ തുടങ്ങിയവ കാരണ 
ദേഹത്തിന്റെ ധര്‍മ്മങ്ങളാണ്‌. ഞാന്‍ നിത്യനും നിര്‍വികാര 
സ്വരൂപനുമാകുന്നു. അതിനാല്‍ ഈ ധര്‍മ്മങ്ങള്‍ എന്റേതല്ല. 


25. മൂങ്ങയ്ക്ക്‌ സൂര്യന്‍ അന്ധകാരമയമായി കാണപ്പെടുന്നതു 
പോലെ അജ്ഞാനികള്‍ക്ക്‌ ശാശ്വതമായ പരമാനന്ദത്തിലും 
അജ്ഞാനം മാത്രമേ കാണാന്‍ കഴിയുന്നുള്ളൂ. 


26. ചതുര്‍ദൃഷ്ടി നിരോധാശ്രം | 
സൂര്യോ നാസ്തീതി മന്യതേ | 
തഥാ ജ്ഞാനവ്ൃതോ ദേഹീ | 


ബ്രാഹ്മവനാസ്തീതി മന്യതേ | 


27. യഥാമൃതം വിഷാദ്‌ ഭിന്നം | 
വിഷദോഷൈര്‍ന ലിപ്യതേ | 
ന സ്പൃശാമി ജഡാത്‌ ഭിന്നോ | 
ജഡദോഷാന്‍ പ്രകാശത | 

28. സ്വല്പാപി ദീപ കണികാ | 
ബഹുലം നാശയേത്തമഃ | 
സ്വല്പോപി /ബോധോ | 
നിബിഡം ബഹുളം നാശയേത്തമഃ 

29. കാലത്രയേ യഥാ സര്‍പ്പോ | 
രജ്ജന നാസ്തി തഥാ മയി | 
അഹങ്കാരാദിദേഹാന്തം | 
ജഗന്നാസ്തൃഹ മദ്വയഃ | 

30. ചിദ്രൂപത്വാന്നമേ ജാഡ്യം | 
സത്യത്വാന്നാനൃതം മമ | 
ആനന്ദത്വാന്ന മേ ദുഃഖ | 
മജ്ഞാനാത്‌ ഭാതി സത്യവത്‌ | 

31. ആത്മപ്രബോധോപനിഷത്‌ | 
മുഹൂര്‍ത്ത മുപാസിത്വാ ന സ| 
പുനരാവര്‍ത്തതേ ന സ്| 


പുനരാവര്‍ത്തതേ ഇത്യുപനിഷത്‌ | 


26. മേഘങ്ങള്‍ കാരണം നാലുവശത്തും ദൃഷ്ടി തടയപ്പെട്ട 


തിനാല്‍ സൂര്യന്‍ ഇല്ല എന്ന്‌ ജനങ്ങള്‍ തെറ്റിദ്ധരിക്കുന്നതു 
പോലെ അജ്ഞാനത്താല്‍ വലയം ചെയ്യപ്പെട്ട ജീവി ്രഹ്മ 
ഇല്ലെന്ന്‌ ചിന്തിക്കുന്നു. 


27. അമൃതം വിഷത്തില്‍ നിന്ന്‌ ഭിന്നമാകയാല്‍ വിഷയത്തിന്റെ 
ദോഷത്താല്‍ അത്‌ മലിനമാകാത്തതു പോലെ ഞാന്‍ 
ജഡത്തില്‍ നിന്ന്‌ വൃതൃസ്തനാണ്‌. അതിനാല്‍ ജഡത്വ 
ത്തിന്റെ ദോഷം എന്നെ സ്പര്‍ശിക്കുകയില്ല. 


28. വിളക്കിന്റെ ചെറിയ പ്രഭ തന്നെയും അന്ധകാരത്തെ 
നശിപ്പിക്കുന്നതുപോലെ ചെറിയ ജ്ഞാനം തന്നെയും 
ഗാഡ്ദാന്ധകാര രൂപമായ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. 


29. കയറില്‍ വര്‍ത്തമാനകാലത്തിലായാലും ഭൂതനകാല 
ത്തിലായാലും ഭാവിയിലായാലും സര്‍പ്പമില്ല, അതുപോലെ 
തന്നെ അന്ധകാരം തൊട്ട്‌ ദേഹം വരെ സംസാരം മൂന്നു 
കാലത്തിലും എന്നിലില്ല. ഞാന്‍ കേവലം അദ്വൈതം മാത്ര 
മാകുന്നു. 


30. ഞാന്‍ ചൈതന്യ സ്വരൂപനാണ്‌. അതിനാല്‍ എന്നില്‍ 
ജഡതയില്ല. ഞാന്‍ സത്യസ്വരുപനാണ്‌. അതിനാല്‍ എന്നില്‍ 
അസത്യമില്ല. ഞാന്‍ ആനന്ദ രൂപനാണ്‌. അതിനാല്‍ എനിക്ക്‌ 
ദുഃഖമില്ല. ഇതൊക്കെ അജ്ഞാനത്താലുള്ള തോന്നലാണ്‌. 


31. ഈ ആത്മ പ്രബോധ ഉപനിഷത്ത്‌ രണ്ടു നാഴികയെ 
ങ്കിലും അധ്യയനം ചെയ്യുന്ന മനുഷ്യന്‍ രണ്ടാമത ഭൂമിയില്‍ 
പിറക്കേണ്ടിവരുകയില്ല എന്നുളളത്‌ അറിയേണ്ട രഹസ്യമാണ്‌. 


ആത്മബോധോപനിഷത്‌ സമാപിച്ചു. 


EE 


പആരുണ്ട്കോഷപണങ്്ഷത്ത 
യ 


ശാന്തിപാഠം 


ഓം ആപ്യയന്തു മമാംഗാനി വാക്‌ പ്രാണശ്ചക്ഷുഃ 
ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സര്‍വം 
ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ 
ബ്രഹ്മ നിരാകരോ ദ നിരാകരണമസ്തു നിരാകരണം 
മേസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു 
ധര്‍മ്മാസ്തേ മയി സന്തു തേ മയി സന്തു ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മമേ, എന്റെ സകല അംഗങ്ങളും വാക്ക്‌ പ്രാണന്‍ 
നേത്രം ശ്രോത്രം എന്നിവയും ശക്തിയും ഇന്ദ്രിയങ്ങളും പരി 


പുഷ്ടമാകണേ. ഞാന്‍ നിരാകരിക്കാനിടവരാതിരിക്കണേ. 
ബ്രഹ്മം എന്നെ പരത്യജിക്കാതിരിക്കട്ടെ. എനിക്കും പരബ്രഹ്മ 
ത്തിനും തമ്മില്‍ അഭേദ്യമായ ബന്ധം ഉണ്ടാകണേ. ബ്രഹ്മനിര 
തനായ എന്നില്‍ ഉപനിഷദുക്തങ്ങളായ ധര്‍മ്മങ്ങള്‍ സ്ഥിതി 
ചെയ്യണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം ആരുണിഃ പ്രജാപതേര്‍ ലോകം ജഗാമ തം 
ഗത്വോവാച കേന ഭഗവന്‍ കര്‍മണംയശേഷതോ 
വിസൃജാനീതി തം ഹോവാച്രപജാപതി സ്തപപു 
ത്രാന്‍ ദ്രാതൃന്‍ ബന്ധ്വാദീന്‍ ശിഖാം യാജേഞാപവീതം 
ചയാഗം ച സൂത്രം ച സ്വാധ്യായം ച ദ്ദൂര്‍ലോകഭു 


le 


വര്‍ ലോക സ്വര്‍ ലോകമഹര്‍ലോക ജനലോക തപോ 
ലോക സത്യലോകം ചാതല പാതാള വിതല സൃതല 
രസാതല തലാതല മഹാതല ബ്രഹ്മാണ്ഡം ച 
വിസര്‍ജയേ ദണ്ഡമാച്ഛാദനം ചൈവ കൌപീനം ച പരി 
ഗ്രഹേത്‌ ശേഷം വിസ്ൃജേദിതി 


അരുണ പുത്രനായ ആരുണി ബ്രഹ്മലോകത്തില്‍ അദ്ദേ 
ഹത്തെ കണ്ട്‌ പറഞ്ഞു. ഞാന്‍ എങ്ങനെയാണ്‌ സര്‍വകര്‍മ്മ 
ങ്ങളും ഉപേക്ഷിക്കേണ്ടത്‌? അക്കാര്യം എനിക്ക്‌ പറഞ്ഞു തര 
ണം. ബ്രഹ്മാവ്‌ പറഞ്ഞു. ആദ്യമായി പുത്രന്മാരെയും ബന്ധു 
ക്കളെയും മറ്റും ഉപേക്ഷിക്കണം. അതിനുശേഷം ശിഖ 
യജേഞാപവീതം യോഗം സൂത്രം സ്വാധ്യായം ഇവ കൈവെ 
ടിയണം. പിന്നെ ഭൂലോകം, ഭൂവര്‍ലോകം, സത്യലോകം, 
മഹര്‍ലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അത 
ലം, പാതാളം, വിതലം, സുതലം, രസാതല തലാതലം മഹാ 
തലം എന്നുഠീ പതിന്നാലുലോകത്തോടു കൂടിയ ബ്രഹ്മാ 
ണ്ഡത്തെ ഉപേക്ഷിക്കണം. അതായത്‌ അവയില്‍ ഒന്നിനെപ്പ 
റ്റിയും ആഗ്രഹം തോന്നരുത്‌. ദണ്ഡം കൌപീനം ശരീരം മറക്കു 
വാന്‍ അത്യാവശ്യം വേണ്ട വസ്ത്രം എന്നിവമാത്രവും കൈവ 
ശവും ഉണ്ടായിരിക്കാവു. മറ്റു സകലതും കൈവെടിയണം. 


2. ഗൃഹസ്ഥോ ബ്രഹ്മചാരീ വാനപ്രസ്ഥോ വാ ലാകി 
കാഗ്നിനുദരാഗ്ന൦ സമാരാപോയേത്‌ ഗായത്രീം സ 
സ്വവാചാഗൌ സമാരോപയേ ദുപവീതം ഭൂമാവപ്സു 
വാ വിസ്ധ്യജേത്‌ കുടീചരോ ബ്രഹ്മചാരീ കുടുംബം 
വിസൃജേത്‌ പാത്രം വിസൃജേത്‌ പവിത്രം വിസൃജേത്‌ 
ദണ്ഡാംശ്ച ലാ കികാഗ്നീംശ്ച വിസ്ൃജേദിതി ഹോവാച 
അത ഉനര്‍ധ്വഗമനം വിസ്ൃജ്രേത്തിസന്ധ്യാദയ സ്നാന 
മാചരേത്‌ സന്ധി സമാധാവാത്മ ന്യാചരേത്‌ 
സർവേഷു വേദേഷു ആരണ്യ കമാവര്‍ത്തയേദുപനി 
ഷദ മാവര്‍ത്തയേദുപനിഷദമാവര്‍ത്തയേദിതി. 


ഗൃഹസ്ഥാഗ്രമിയോ ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ 
ആയാലും തങ്ങളുടെ യജേഞാപവീതത്തെ ഭൂമിയിലോ ജല 
ത്തിലോ ഉപേക്ഷിക്കണം. ലാകികാഗ്നികളെ ജരാഗ്നിയില്‍ ലയി 
പ്പിച്ച്‌ തന്റെ വാക്കാകുന്ന അഗ്നിയില്‍ ഗായത്രി ചേര്‍ക്കണം. 
ആശ്രമവാസിയായ ബ്രഹ്മചാരി കുടുംബത്തെ പാത്രത്തോ 
ടൊത്ത്‌ ഉപേക്ഷിക്കണം. പവിത്രം കളഞ്ഞ്‌ ദണ്ഡവും ലാകി 
കാഗ്നിയും കൈവിടണം പിന്നെ മന്ത്രഹീനനെന്നോണം ഇരുന്ന്‌ 
ഉര്‍ധ്വലോകപ്രാപ്തിയെപ്പറ്റിയുള്ള ചിന്തയും കൈവെടിയ 
ണം. ത്രിസന്ധ്യകളിലും സ്നാനം ചെയ്യുകയും സന്ധ്യകളില്‍ 
സമാധിസ്ഥാനാവുകയും വേണം. എല്ലാ വേദങ്ങളും ഉപനിഷ 
ത്തുകളും അധ്യയനം ചെയ്യണം. 


3. ഖല്വഹം ബ്രഹ്മസൂത്രം സൂചനാത്‌ സൂത്രം ബ്രഹ്മ 
സൂത്രമഹമേവ വിദ്വാം സ്ത്രീവൃത്‌ സൂത്രം ത്യജേദ്വി 
ദ്വാന്യ ഏവം വേദ സത്യസ്തം മയാ സംനൃസ്തം 
മയാ സംനൃസ്തം മയേതി ! ത്രി കൃത്വാഭയം സര്‍വ 
ഭൂതേഭ്യോ മത്തഃ സര്‍വം പ്രവര്‍ത്തതേ സഖാ മാഗോ 
പായനജഃ സഖായോ ! സീന്ദ്രസ്യ വല്രജോ f 
സിവാര്‍ത്രഘ്നം ശര്‍മ്മ മേ ഭവയത്‌ പാപം തന്നിവാര 
യേതി അനേന മന്ത്രേണകൃതം വൈണവം ദണ്ഡം 


കൌപീനം പരിഗ്രഹേ ഓഷധ വദശനമാചരേദഷ ee 
ദര്‍ശനമാചരേത്‌ ബ്രഹ്മചര്യമഹിംസാ ചാപരി ഗ്രഹം 
ച സത്യം ച യത്നേന ഹേ രക്ഷതോ ഹേ രക്ഷതോ 
ഹേ രക്ഷത ഇതി. 


പിന്നെ ബ്രഹ്മസൂത്രം ഞാന്‍ തന്നെയാണ്‌ എന്ന നിശ്ചയ 
ദാര്‍ഡ്്യത്തോടെ യജേഞാപവീതം ഉപേക്ഷിക്കണം. ഇങ്ങനെ 
ചെയ്ത്‌ ഞാന്‍ സന്യാസം സ്വീകരിച്ചു. ഞാന്‍ സന്യാസം 
സ്വീകരിച്ചു. ഞാന്‍ സന്യാസം സ്വീകരിച്ചു. എന്ന്‌ മുന്നു തവണ 
പറയണം. അഭയം സര്‍വഭൂതേഭ്യോഃ എന്ന മന്ത്രത്താല്‍ അഭി 
മന്ത്രിതമായ മുളവടിയും കാപീനവും സ്വീകരിക്കണം. 
ഓഷധം എന്ന പോലെ കിട്ടുന്നതമാത്രം ഭക്ഷിച്ച്‌ സംതൃപ്ത 
നാകണം. ഹേ ആരുണീ സന്യാസി ആയതിനുശേഷം ബ്രഹ്മ 
ചര്യം അഹിംസ അപരിഗൃഹം സത്യം എന്നിവ പരിപാലിക്ക 
ണം. പ്രയാസപ്പെട്ടും അവ പുലര്‍ത്തണം. 


4. അഥാത പരമഹംസപരിവ്രാജകാനാമാസനശയനാ 
ദികം ഭൂമൌ ബ്രഹ്മചാരിണാം മൃത്പാത്രം വാ ലാബു 
പാത്രം ദാരുപാര്രം വാ കാമക്രോധ ഹര്‍ഷരോഷലോ 
ഭമോഹ ദംദം ദര്‍പ്പാസൂയാ മമത്യാഹം കാരാദീനപി 
തൃജേത്‌ വര്‍ഷാസു ധ്രുവശീലോ f ഷ്ട മാസാനേ 
കാകീ യതിശ്ചതേത്‌ ദ്വാവേവ വാ ചരേത്‌ ദ്വാ വേവവാ 
ചരേദിതി. 


പരമഹംസപരിവ്രജകനായിത്തീര്‍ന്നതിനു ശേഷം കിടക്കു 
ന്നതും ഇരിക്കുന്നതും നിലത്തായിരിക്കണം. ബ്രഹ്മചര്യം പാലി 
ക്കണം. മണ്‍പാത്രമോ ചുരക്കാത്തോടോ മരപ്പാത്രമോ സൂക്ഷി 
ക്കാം. കാമം ക്രോധം രോഷം ലോഭം മോഹം ദംദം ദര്‍പ്പം പര 
നിന്ദ ഇച്ചമമത അഹങ്കാരം ഹര്‍ഷം എന്നിവ പൂര്‍ണ്ണമായും പരി 
ത്യജിക്കണം. വര്‍ഷകാലത്ത്‌ ഒരിടത്തു തന്നെ താമസിക്കാം. 
സഞ്ചരിക്കേണ്ട. എട്ടുമാസം ഏകാകിയായോ ഒരാളുടെ സഹാ 
യത്തോടുകൂടിയോ സഞ്ചരിക്കകു. 


5. ഖലു വേദാർത്ഥം യോ വിദ്വാന്‍ സോപാനയ 
നാദ്ദൂര്‍ധ്വമേതാനി പ്രാഗ്വാത്യജേത്‌ പിതരം പുത്രമഗ്ന്യു 
പവീതം കര്‍മ്മ കള്രതം ചാന്യദവീഹയതയോ 
ഭിക്ഷാര്‍ത്ഥം ഗ്രാമം പ്രവിശതി പാണിപാത്രമുദരപാത്രം 
വാ ഓം ഹി ഓം ഹി ത്യേതദുപനിഷദം വിന്യസേത്‌ 
ഖല്വേതദുപനിഷദം വിദ്വാന്‍ യ ഏവം വേദതദ്വിഷ 
അണോ പരമംപദംസദാ പശ്യന്തി സൂരയഃ ദിദീപച 
ക്ധുരാതതം തദ്വി പ്രാസോ വിപത്യവോ ജാഗുവാംസ 
സമിന്ധതേ വിഷ്ണോര്‍ര്യത്‌ പരമം പദമിതി ഏവം 
നിര്‍വാണനുശാസനം വേദാനുശാസനം വേദാനുശാ 
സനമിതി. 


ഈ വിധം അറിയുന്നവന്‍ ഉപനയനസംസ്കാരത്തിനു 
മുമ്പോ പിമ്പോ മാതാപിതാക്കളെയും പുത്രകളത്രാദികളെയും 
ഉപവീതം അഗ്നി എന്നിവയെയും സകലകര്‍മ്മങ്ങളെയും പരി 
തൃജിക്കണം. കൈകള്‍ ഭിക്ഷാ പാത്രമാക്കി ഭക്ഷിക്കൂ. ഗ്രാമ 
ത്തില്‍ പോയി ഓം ഹി ഓം ഹി ഓം ഹി എന്ന്‌ മൂന്നു പ്രാവശ്യം 
ഉച്ചരിക്കണം. ഈ ഉപനിഷത്ത്‌ അറിഞ്ഞ്‌ കൊണ്ട്‌ അതില്‍ 
ആസ്ഥയുള്ള വ്യക്തി ജ്ഞാനിയെന്ന്‌ പറയപ്പെടുന്നു. പ്ലാശ്‌ 


P 


കൂവളം എന്നിവയുടെ ദമ്ധം തോല്‍ മേഖല പൂണൂല്‍ എന്നി 
വയെയും ഉപേക്ഷിച്ച്‌ അതിനെപ്പറ്റി പൂര്‍ണ്ണമായ ജ്ഞാനം നേടു 
ന്നതാണ്‌ ഉത്തമന്‍. ഭഗവാന്‍ വിഷ്ണുവിന്റെ പരമധാമം ആകാ 
ശത്തില്‍ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെപ്പോലെ ചിന്മ 
യന്റെ പ്രകാശത്താല്‍ പരമവ്യോമത്തില്‍ വ്യാപിച്ചിരിക്കുന്ന 
ജ്ഞാനിയായ ഉപാസകന്‍ സദാ ആ പരമധാമത്തെ ദര്‍സിക്കു 
ന്നു. കാമനാരഹിതരായ ഉപാസകന്മാര്‍ സാധനയില്‍ തന്നെ മുഴു 


കിയതിനുശേഷം അവിടെ എത്തിച്ചേരുന്നു. അവര്‍ അവിടെ 
കൂടുതല്‍ തേജോമയമാക്കുന്നു. കാമനാഹീനരായ ഉപാസക 
ന്മാര്‍ക്കു മാത്രമേ ആ പരമധാമം ലഭിക്കുകയുള്ളൂ. ഇതറിയു 
ന്നവന്‍ മുമ്പില്‍ സൂചിപ്പിച്ച ഫലം അനുഭവിക്കുന്നു. ഇതാണ്‌ 


വേദാനുശാസനം. 


ആരുണികോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


പ ഭഗോേദ്്യം സതണ്ുത്യുപണ്ഘത്ത്‌൦ 
ae ee te es ee 


ശാന്തിപാഠം 


ഓം വാങ്‌ മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ 
വാചി പ്രതിഷ്ഠിതമാവിരാ വീര്‍മേ ഏധി വേദസ്യ 
ആണിസ്ഥ സംദധാമ്യുതം വദിഷ്യാമി സത്യം 
വദിഷ്യാമി തന്മാമവതു തദ്വക്താരവതു അവതുമാമ 
വതുവക്താരമവതു വക്താരം 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


(ഓം എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കണേ. 
മനസ്സ്‌ വാക്കില്‍ സ്ഥിരമായിരിക്കണേ. ഹേ സ്വയം പ്രകാശാ 
ത്മാവോ അങ്ങ്‌ എന്റെ മുന്നില്‍ പ്രത്യക്ഷമാകണേ. വാങ്മന 
സ്റുകളെ, നിങ്ങള്‍ എന്റെ വേദജ്ഞാനത്തിനാധാരമാണ്‌. 
അതിനാല്‍ എന്റെ വേദാധ്യയനത്തെ നശിപ്പിക്കരുതേ. ഈ 
വേദാധ്യായനത്തില്‍ തന്നെയാണ്‌ ഞാന്‍ രാവും പകലും 
ചിലവഴിക്കുന്നത്‌ ഞാന്‍ മാനസികമായും വാചികമായും 
സത്യം പറയും. എന്നെ രക്ഷിക്കണേ. വക്താവിനെ രക്ഷി 
ക്കണേ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഹരി ഓം. ഒരു ഘട്ടത്തില്‍ ജൂഷികള്‍ ഭഗവാന്‍ ആശ്വോ 
ലായനെ വിധിപൂര്‍വം പൂജിച്ച്‌ ചോദിച്ചുഃ ഭഗവാനേ, 
യാതൊന്നു കൊണ്ട്‌ “തത്‌” എന്ന പദത്തിന്റെ അര്‍ത്ഥഭൂതമായ 
പരമാത്മാവിന്റെ ബോധം ഉണ്ടാകും? ആ ജ്ഞാനം ഏതു 
ഉപായത്താല്‍ പ്രാപിക്കാന്‍ കഴിയും? ഏതു ദേവതയെ 
ഉപാസിച്ച്‌ അങ്ങേയ്ക്ക്‌ തത്വജ്ഞാനമുണ്ടായി? കാര്യം 
എനിക്ക്‌ പറഞ്ഞു തരണേ.” ഭഗവാന്‍ ആശ്വലായണന്‍ 
പറഞ്ഞു...” മുനിവരന്മാരെ, ബീജമന്ത്രം ചേര്‍ത്ത്‌ പത്ത്‌ 
ജുതുക്കളോടുകൂടി സരസ്വതീ ദശയോ കീ മഹാമന്ത്രത്താല്‍ 
സ്തുതിയും ജപവും നടത്തിയിട്ടാണ്‌ എനിക്ക്‌ പരാസിദ്ധി 
ലഭിച്ചത്‌.” ഭൂഷികള്‍ ചോദിച്ചു. “ ഉത്തമ്രവതധാരിയായ മുനേ, 
എന്തുരവതം അനുഷ്ഠിച്ചാണ്‌, ഏതു പ്രകാരത്തിലുളള 


ധ്യാനത്താലാണ്‌ അങ്ങേയ്ക്ക്‌ സാരസ്വതമന്ത്രം ലഭിച്ചത്‌? 
എന്തു ചെയ്താല്‍ ഭഗവതി മഹാ സരസ്വതി പ്രസന്നയാകും? 
ആ ഉപായം എന്നോട്‌ പറഞ്ഞുതരണേ” അപ്പോള്‍ ആശ്വാലാ 
യന മുനി പറഞ്ഞു. 


അസ്യ ശ്രീസരസ്വതീ ദശശ്ഗലോകീമഹാമന്ത്രസ്യ 
അഹമാശ്വ ലായന ജുഷിഃ അനുഷ്ടുവ്‌ ഛന്ദഃ ശ്രീ 
വാഗീശ്വരീ ദേവതാ ദേവീതി കീലകം വിനിയോഗ 
സ്തത്‌ പ്രീത്യര്‍ത്വഥേ ശ്രദ്ധാ മേധാ പ്രജ്ഞാ ധാരണം 
വാഗ്‌ ദേവത, മഹാ സരസ്വതീ മേധാ പ്രജ്ഞാ 
ധാരണം വാഗ്‌ ദേവത, മഹാ സരസ്വതീന്യേതൈ 
രംഗന്യാസഃ 


(ഈ സരസ്വതീ ദശശ്ലോകീ മഹാ മന്ത്രത്തിന്റെ ജൂഷി 
ആശ്വാലയനനായ ഞാന്‍ തന്നെ. ഛന്ദസ്സ്‌ അനുഷ്ടവ്‌. ശ്രീ 
വാഗീശ്വരീ ദേവത. “യദ്വാഗ്‌” എന്നത്‌ ബീജം “ദേവീം വാചം” 
എന്നത്‌ ശക്തി. “്രണോ ദേവി എന്നത്‌ കീലകം. പാഗീശ്വരീ 
ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിന്‌ വിനിയോഗം. ശ്രദ്ധ, മേധ, 
പ്രജ്ഞ, ധാരണ, വാഗ്ദേവത, മഹാസരസ്വതി-ഈ നമാമ 
മന്ത്രങ്ങങാല്‍ അംഗന്യാസം ചെയ്യണം. എങ്ങനെയെന്നാല്‍ 


ഓം ശ്രദ്ധായൈ നമോ ഹൃദയായ നമഃ ഓം 
മേധായൈ നമഃ ശിരസേ സ്വാഹാ ഓം പ്രജ്ഞായൈ 
ശിഖായൈ വഷട്‌ ഓം ധാരണായൈ നമഃ 
കവചായെ ഹും ഒാം വാഗ്‌ ദേവതായൈ നമോ 
ന്റേത്രതയായ വൌഷട്‌ ഓം മഹാസരസ്വത്യ നമഃ 


അത്രായഫട്‌. 


നമഃ 


ധ്യാനം 


നീഹാരഹാരഘ നസാരസുധാകരാഭാം 


കല്യാണദാം കനകചമ്പക ഭാവദുഷാം 


2 


ഉത്തുംഗപീന കുചകുംഭ മനോഹരാംഗീം 


വാണീം നമാമി മനസാ വചസാ വിഭുത്യൈ. 


(ഹിമം മുക്താ ഹാരം കര്‍പ്പൂരം അതുപോലെ ചന്ദ്രന്റെ 
ആഭയ്ക്കൊത്ത ശുശ്രകാന്തി ഇവ ചേര്‍ന്ന വജം കല്യാണദാ 
യിനിയും സുവര്‍ണ്ണ സദൃശ്യവും, വീതവുമായ ചെമ്പക 
പുഷ്പങ്ങളുടെ മാലായല്‍ ശോഭിതയും ഉയര്‍ന്ന കുചകുംഭ 
ങ്ങളാല്‍ മനോഹരമായ അംഗം ചേര്‍ന്നവളുമായ സരസ്വതീ 
ദേവിയെ ഞാന്‍ വിഭൂതിക്കായി മനസ്സുകൊണ്ടും വചസ്സു 
കൊണ്ടും നമസ്കരിക്കുന്നു.) 


11 ഓം പ്രണോ ദേവീ- ഈ മന്ത്രത്തിന്റെ ഴൂഷി 
ഭരദ്വാജന്‍; ഛന്ദസ്സ്‌ ഗായത്രി, ദേവത സരസ്വതി. ഓം 
നമഃ ഇത്‌ ബീജം ശക്തി കിലകം ഇവ മൂന്നും 
ഇഷ്ടസിദ്ധിക്കാണ്‌ ഇതിന്റെ വിനിയോഗം മന്ത്രത്താല്‍ 
അംഗന്യാസം ചെയ്യുക. യഥാര്‍ത്ഥത്തില്‍ വേദാന്ത 
ശാസ്ത്രത്തിന്റെ അര്‍സുദുതവായ (ബഹ്മതത്വം 
തന്നെ സ്വരൂപമായിട്ടുളളവളും പലപ്രകാരത്തിലു 
മുളള നാമരുപങ്ങളാല്‍ പ്രശസ്തതയുമായ സരസ്വതീ 
ദേവി എന്നെ രക്ഷിക്കട്ടെ. 


ഓം പ്രണോ ദേവീ സരസ്വതീ വാജേഭിര്‍വാജിനി 
വതീ ധീനാമവിത്രവതു 


(ഓം. ദാനത്താല്‍ ശോഭവഹിക്കുന്നവളും അന്നത്താല്‍ 
സമ്പന്നയും സ്തുതിക്കുന്ന ഉപാസകന്മാരെ രക്ഷിക്കുന്നവ 
ളുമായ സരസ്വതീദേവി ഞങ്ങളെ അന്നത്താല്‍ സുരക്ഷിതരാ 
ക്കണേ. (ഞങ്ങള്‍ക്ക്‌ സമൃദ്ധയായി അന്നം തരുമാറാകണേ.) 


2. “ആ നോ ദിവ.......... ഈ മന്ത്രത്തിന്റെ ജൂഷി 
അത്രിയാണ്‌: ചാന്ദസ്സ്‌ ത്രിഷ്ടുവ്; ദേവതസരസ്വതീ: 

രഹീ എന്ന്‌ ബീജം ശക്തി കീലകം അഭീഷ്ട്രപയോജന 
ത്തിന്റെ സിദ്ധിയാണ്‌ വിനിയോഗം. ഈ മന്ത്രം കൊണ്ട്‌ 
അംഗന്യാസം ചെയ്യണം. 


2. ഗ്രീം ആ നോ ദിവോ ഹ ബൃഹത. പര്‍വതാദാ 
സരസ്വതീ യജതാ ഗന്തു യജ്ഞം 
ഹവം ദേവീ ജൂജുഷാണാ ഘ്ൃതാചീ 


ശഗ്മാം നോ പാചമുശതീ ശൃണോതു 


ഗ്രീം- ഞങ്ങളാല്‍ യഷ്ടവ്യയായ സരസ്വതീ ദേവീ 
്രകാശമയമായ ദ്യുലോകത്തില്‍ നിന്ന്‌ താഴെയെത്തി. 
മഹത്തും പര്‍വതാകാരവുമായ മേഘങ്ങള്‍ക്കിടയ്ക്കു നിന്ന്‌ 
ഞങ്ങളുടെ യജ്ഞത്തില്‍ പങ്കുകൊളളട്ടെ. ഞങ്ങളുടെ 
യജ്ഞത്തില്‍ പങ്കുകൊളളട്ടെ. ഞങ്ങളുടെ സ്തുതിയാല്‍ 
പ്രസന്നയായി ആ ദേവി സ്വേച്ഛാപൂര്‍വം ഞങ്ങളുടെ 
സമ്പൂര്‍ണ്ണസുഖകരമായ സ്തോത്രങ്ങള്‍ കേള്‍ക്കുമാറാകട്ടെ. 


3. പാവകാ “നഃ-” ഈ മന്ത്രത്തിന്റെ ജഷിമധുച്ശന്ദ 
സ്സാണ്‌, ഛന്ദസ്സ്‌ ഗായത്രി; ദേവത സരസ്വതീ; ശ്രീ എന്നത്‌ 
ബീജവും ശക്തിയും കീലകവും, ഇഷ്ടാര്‍ത്ഥ സിദ്ധിക്കാണ്‌ 
ഈ മന്ത്രത്തിന്റെ വിനിയോഗം. മന്ത്രത്താല്‍ അംഗന്യാസം 
ചെയ്യുക. 


യാതൊരാള്‍ യഥാര്‍ത്ഥത്തില്‍ വര്‍ണ്ണം പദം വാക്യ 
അവയുടെ അര്‍ത്ഥം ഇവയുടെ രൂപത്തില്‍ സര്‍വത്ര 
വ്യാപ്തയാണ്‌, യാതൊരു ദേവി അദ്യന്തരഹിതയാണ്‌, 
അനന്തരുപവതിയാണ്‌, ആ സരസ്വതീദേവീ ഞങ്ങളെ 
രക്ഷിക്കട്ടെ. 


ശ്രീം പാവകാ നഃ സരസ്വതീ വാജേഭിര്‍വാ 


ജിനീവതിഃ യജ്ഞം വഷ്ടു ധിയാ വസു 


യാതൊരുവള്‍ സര്‍വരെയും പരിശുദ്ധരാക്കുന്നവളും 
അന്നത്താല്‍ സമ്പന്നയും കര്‍മ്മത്തില്‍ പ്രാപിച്ച ധനത്തിന്റെ 
ഉപലബ്ധിക്ക്‌ കാരണമാകുന്നു. ആ സരസ്വതീദേവി ഞങ്ങ 
ളുടെ യജ്ഞത്തില്‍ പങ്കുകൊള്ളാന്‍ താല്പര്യം കാണിക്കു 
മാറാകട്ടെ. 


4. “ചേദയിത്രീ-'” ഈ മന്ത്രത്തിന്റെ ജഷി മധുച്ഛന്ദ 
ആണ്‌ ഛന്ദസ്സ്‌ ഗായ്രതി. ദേവത സരസ്വതി 


“ഗും” എന്നുളളത്‌ ബീജവും കീലകവുമാകുന്നു. 
അഭിഷ്ടാര്‍ത്ഥസിദ്ധിക്ക്‌ വിനിയോഗമന്ത്രത്താല്‍ അംഗന്യാസം 


ചെയ്യുക. 


യാതൊരുവള്‍ അധ്യാത്മഅധിദേവ രൂപയാണ്‌, 
ദേവന്മാരുടെ ഈശ്വരിയാണ്‌, ഞങ്ങളുടെ ഉളളില്‍ മധ്യമവാ 
ണിയുടെ രൂപത്തില്‍ നിലകൊളളുന്നവളാണ്‌ ആ സരസ്വതീ 
ദേവി എന്നെ രക്ഷിക്കുമാറാകട്ടെ. 


4. ക്ലും ചോദയിത്രീ സൂനൃതാനാം ചേതന്തീ 


സുമതീനാം യജ്ഞം ദധേ സരസ്വതീ 


ക്ലും- യാതൊരുവള്‍ പ്രിയവും സത്യവുമായ പറയുന്ന 
തില്‍ പ്രേരണനല്‍കുന്നവളും ഉത്തമ ബുദ്ധിചേര്‍ന്നവരും 
ക്രിയാ പരായണരുമായ പുരുഷന്മാര്‍ക്ക്‌ കര്‍ത്തവ്യം ബോധ 
പ്പെടുത്തുന്നവളാണ്‌. അങ്ങനെയുള്ള സരസ്വതീ ദേവി ഈ 
യജ്ഞത്തെ ധാരണം ചെയ്തിരിക്കുന്നു. 


5. “മഹോ അര്‍ണഃ-” ഈ മന്ത്രത്തിന്റെ ജൂഷി ചന്ദസ്സ്‌ 
ആണ്‌ ഛന്ദസ്‌ ഗായ്രതിഃ ദേവത സരസ്വതിയും “സന്‌” ഇതു 
ബീജവും ശക്തിയും കീലകവുമാകുന്നു. മന്ത്രത്താല്‍ ന്യാസം 
അനുഷ്ഠിക്കുക “യാതൊരുവള്‍ അന്തര്യാമി എന്ന രൂപത്തില്‍ 
സമസ്തത്രിസോകിയുടെയും നിയന്ത്രണം വഹിക്കുന്നു, 
രുശ്രന്‍ ആദിത്യന്‍ തുടങ്ങിയ സരസ്വതീ ദേവി ഞങ്ങളെ 
രക്ഷിക്കട്ടെ. 


[73 


5. സട്‌” മഹോ അര്‍ണഃ സരസ്വതീ പ്ര ചേതയതി 
കേതുനാ ധിയോ വിശ്വാ വി രാജതി 


“സന” ( ഈ മന്ത്രത്തില്‍ നദീ രൂപയായ സരസ്വതിയുടെ 
സ്തുതിയാണ്‌) നദീ രൂപത്തില്‍ പ്രകടയായ സരസ്വതീ ദേവി 
തന്റെ പ്രവാഹരൂപമായ കര്‍മ്മത്താല്‍ തന്റെ അഗാധജലരാശി 
പരിചയപ്പെടുത്തിക്കൊണ്ട്‌ സകലരുടെയും ബുദ്ധിയെ 
ഉദ്ദീപിപ്പിക്കുന്നു. 


ടി 


6. “ചത്വാരി വാക്‌” ഈ മന്ത്രത്തിന്റെ ഷി ഉചഥ്യപുത്ര 
നായ ദീര്‍ഘതമസ്സാണ്‌. ഛന്ദസ്സ്‌ ത്രിഷ്ടുവ്‌ ദേവതസരസ്വതി 


P 


യും “ ഐം” എന്നത്‌. ബീജവും ശക്തിയും കീലകവുമാകു 
ന്നു. ഇഷ്ടസിദ്ധിക്കായി വിനിയോഗം. മന്ത്രത്താല്‍ ന്യാസം 
ചെയ്യുക. 


യാതൊരുവള്‍ അന്തന്തര്‍ദൃഷ്ടിയുളള ജീവികള്‍ക്ക്‌ 
നാനാരൂപങ്ങളില്‍ വ്യക്തയായിതീര്‍ന്ന്‌ സര്‍വ്രത ഏകമാത്ര 
യായ ജ്ഞാന സ്വരൂപമായി ബോധസ്വരൂപമായി പരിലസി 
ക്കുന്നു. ആ സരസ്വതീ ദേവി ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. 


6. “ഐ' ചത്വാരി വാക്ക്‌ പരിമിതാ പദാനി 
താനി വിദൂര്‍ധ്രാഹ്മണാ യേ മനീഷിണഃ 
ഗുഹാ ത്രീണി നിഹിതാ നേംഗയന്തി 


തൂരിയേ വാചോ മനുഷ്യാ വദന്തി 


ഐം- വാണിങ്‌ നാലുപദങ്ങള്‍ ഉണ്ട്‌ അതായത്‌ 
വാണിയാകെ നാലുഭാഗമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന 
പശ്യന്തി മധ്യമ, വൈഖരി, ഇവയെ അറിവുള്ള ബ്രാഹ്മണന്‍ 
മനസ്സിലാക്കുന്നു. ഇവയിലാണ്‌. അതിനാല്‍ അവ പുറത്ത്‌ 
കാണപ്പെടുന്നില്ല. നാലാമത്തെതായ വൈഖരിമനുഷ്യര്‍ 
സംസാരിക്കുന്നു (ഇങ്ങനെയുളള വാണീ രൂപത്തില്‍ 
സരസ്വതിയെ സ്തുതിക്കുക.) 


7. “യദ്വാ ഗ്വദന്തി'- ഈ മന്ത്രത്തിന്റെ ജൂഷി ഭാര്‍ഗ്ഗവനാണ്‌ 

ഛന്ദസ്സ്‌ ത്രിഷ്ഠുവ്‌, ദേവതസരസ്വതിയും; ക്ലീം എന്നതാണ്‌ 
സ ൨ 

ബീജവും ശക്തിയും കീലകവും, മന്ത്രംകൊണ്ട്‌ ന്യാസം 

ചെയ്യുക. 


“യാതൊന്ന്‌ നാമം ജാതി ആദിയായ ഭേദത്താല്‍ എട്ടു 
വിധത്തില്‍ വികസിതമായിരിക്കുന്നു അതോടൊപ്പം 
നിര്‍വികല്പ രൂപത്തില്‍ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു, ആ 
സരസ്വതീ ദേവി എന്നെ രക്ഷിക്കുമാറാകട്ടെ. 


[73 


7. കിം 
൭ 


Ee 


യദ്വാഗ്വാദന്ത്യ വി ചേതാനി 
രാഷ്ടീ ദേവാനാം നിഷസാദ മന്ദ്രാ 
ചത്രസ ഈര്‍ജ ദുദുഹേ പയാംസി 
ക്വ സ്വിദസ്യാഃ പരമം ജഗാമ 


“ക്ലീം” രാഷ്ട്രീ അതായത്‌ ദിവൃഭാവത്തെ പ്രകാശിപ്പിക്കു 
ന്നവളും ദേവന്മാരെ ആനന്ദ മഗ്നയാക്കുന്നവളും ആയ 
ദേവിയായ വാണി യാതൊരു ഘട്ടത്തില്‍ അജ്ഞാനികള്‍ക്ക്‌ 
ജ്ഞാനം പകര്‍ന്നു കൊണ്ട്‌ യജ്ഞത്തില്‍ വിരാജിക്കുന്നു. 
ആ സമയം നാലു ദിക്കുകളിലും അന്നത്തിന്റെയും 
ജലത്തിന്റെയും ദോഹനം നടക്കുന്നു. ആ മധ്യമാ വാക്കില്‍ 
ശ്രേഷ്ഠമായിട്ടുളളത്‌ എവിടെ പോകുന്നു? 


8. ദേവീം വാചം- ഈ മന്ത്രത്തിന്റെ ഴൃഷി ഭാര്‍ഗ്ഗവനാണ്‌ 
ഛന്ദസ്സ്‌ ര്രിഷ്ടാവ്‌, ദേവത സരസ്വതി. സനഃ ഇത്‌ ബീജവും 
ശക്തിയും കീലകവും. മന്ത്രം കൊണ്ട്‌ ന്യാസം ചെയ്യുക. 


വ്യക്തവും അവ്യക്തവുമായ വാണിയോടുകൂടിയ 
ദേവാദിസമസ്തപ്രാണികളും യാതൊരു ദേവിയെ വന്ദിക്കു 
ന്നു. യാതൊരാള്‍ സകല അഭിഷ്ടങ്ങളുമാകുന്ന ദുഗ്ധം 
കറന്നു കൊടുക്കുന്ന കാമധേനുവാണ്‌ ആ സരസ്വതി ദേവി 
ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. 


8. സന ദേവീം വാചമജനയന്തേ ദേവാസ്താം 
വിശ്വരുപാഃ പശവോ വദന്തി 
സാ നോ മന്ദ്രേഷമൂര്‍ജം ദുഹാനാ 
ധേനുര്‍വാഗസ്മാ നുപ സൃഷ്ടുതൈതു 


സഈ- പ്രാണരൂപന്മാരായ ദേവന്മാര്‍ പ്രകാശമാനയായ 
വൈഖരീവാണിദേവിയെ ജനിപ്പിച്ചു. അതിനെ പലവിധത്തി 
ലുള്ള വ്യക്തികള്‍ സംസാരിക്കുന്നു. ദേവി കാമധേനുവിനെ 
പ്പോലെ ആനന്ദദായികയും, അന്നവും, ബലവും നല്‍കു 
ന്നവളും വാഗ്രുപിണിയും ആയ ഭഗവതി സരസ്വതിയാണ്‌. 
ദേവി ഉത്തമിലസ്തുതിയാല്‍ സന്തുഷ്ടനായി ഞങ്ങളുടെ 


അടുത്തെത്തട്ടെ. 


9. ഉതത്വ- ഈ മന്ത്രത്തിന്റെ ജഷി ബൃഹസ്പതിയാണ്‌. 
ഛന്ദസ്സ്‌ ശ്രിഷ്ടുപ്പ്‌. ദേവത സരസ്വതി. സം എന്നത്‌ ബീജം 
ശക്തി, കീലകം ഇവ മൂന്നുമാകുന്നു. (വിനിയോഗം മുമ്പ 
ത്ത്പെലെ മന്ത്രം കൊണ്ടു അനുഷ്ഠിക്കുക. 


യാതൊരുദേവിയെ ്രഹ്മവിദ്യാരുപയമായി മനസ്സി 
ലാക്കി യോഗികള്‍ സകല ബന്ധനോപായങ്ങളും കൈവിടു 
ന്നു. പരമപദത്തെ പ്രാപിക്കുന്നു. ആ സരസ്വതീദേവി എന്നെ 
രക്ഷിക്കുമാറാകട്ടെ. 


9. സം ഉത ത്വ പശ്യന്ന ദദര്‍ശ വാച- 
മൃത ത്വ ശൃണ്വന്‍ ന ശൃണോത്യേനാം 
ഉതോ ത്വസ്മൈ തന്മം വിസസ്രേ 


ജായേവ പത്യ തുശതീഃ സുവാസാഃ 


സം പലര്‍ക്കും ദേവിയെ കാണുന്നുണ്ടെങ്കിലും 
കാണാന്‍ കഴിയുന്നില്ല പലരും കേട്ടിട്ടും കേള്‍ക്കാന്‍ ശക്തരാ 
കുന്നില്ല. എന്നാല്‍ ചിലരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദേവി 
തന്റെ സ്വരൂപത്തെ, പതിയെ പ്രേമിക്കുന്ന സുന്ദരിയും വസ്ത്ര 
ഭൂഷിതയും ആയ പത്നി പതിയുടെ മുന്നില്‍ അനാവൃത 
രൂപമായി സമീപിക്കുന്നതുപോലെ ദേവി അടുത്തെത്തുന്നു. 


10. അംബിതമേ- ഈ മന്ത്രത്തിന്റെ ജഷി ഗുത്സമദനാണ്‌ 
ഛന്ദസ്സ്‌ അനുഷ്ടവ്‌, ദേവതസരസ്വതി ഐ എന്നത്‌ ബീജവും 
ശക്തിയും കീലകവുമാകുന്നു. മന്ത്രത്താല്‍ വിനിയോഗം 


10. ഐം അംബിതമേ നദീതമേ ദേവിതമേ സരസ്വതി 
അപ്രസ്താ ഇവ സ്മസി പ്രശസ്തിമംഭ 
സസ്കൃധി 


ഐം (പരമകല്യാണമയി) മാതാക്കളില്‍ സര്‍വ 
ശ്രേഷ്ഠയും, നദികളില്‍ സര്‍വശ്രേഷ്ഠയും ദേവികളില്‍ 
സര്‍വശ്രേഷ്ഠയുമായ സരസ്വതീ ദേവി. ധനാഭാവം നിമിത്തം 
ഞങ്ങള്‍ നിന്ദിതരെപ്പോലെയാണ്‌. അമ്മേ, ഞങ്ങള്‍ക്ക്‌ 


പ്രശസ്തിയും ധനസമൃദ്ധിയും തരുക. 


1. ചതുര്‍മുഖമുഖാംഭോജവനഹംസമവധൂര്‍മ 


മാനസേ രമതാം നിത്യം സര്‍വശുക്സാ സരസ്വതീ 


(യാതൊരുദേവി ബ്രഹ്മാവിന്റെ മുഖമാകുന്ന കമല 
വനത്തില്‍ സഞ്ചരിക്കുന്ന രാജഹംസിയാകുന്നു; എല്ലായി 
ടത്തും ശുശ്രകാന്തിപരത്തുന്നവളാണ്‌. അങ്ങനെയുള്ള സര 
സ്വതി ഞങ്ങളുടെ മനസ്സാകുന്ന മാനസത്തില്‍ നിത്യവും 
വിഹരിക്കുമാറാകട്ടെ. 


2. നമസ്തേ ശാരദേ ദേവി കാശ്മീരപുരവാസിനി 


ത്വാമഹം പ്രാര്‍ത്ഥയേ നിത്യം വിദ്യാദാനം 
ചദേഹിമേ 


അല്ലയോ കാശ്മീരപുരത്തില്‍ നിവസിക്കുന്ന ശാരദാ 
ദേവി, ദേവിക്ക്‌ നമസ്കാരം, ഞാന്‍ നിത്യം ദേവിയെ പ്രാര്‍ 
ത്ഥിക്കുന്നു. എനിക്ക്‌ വിദ്യ പ്രദാനം ചെയ്താലും. 


3. അക്ഷസുത്രാങ്കുശധാരാ പാശ പുസ്തക 
ധാരിണീ 


മുക്തഹാരസമായുക്താ വാചി തിഷ്ഠതു മേ സദാ 


തന്റെ നാലുകൈയുകളില്‍ അക്ഷസൂത്രം 
അങ്കുശം, 


പാശം, പുസ്തം ഇവ ധരിക്കുന്നവളും മുത്തുമാലയില്‍ 
സുശോഭിതയുമായ സരസ്വതീ ദേവി എന്റെ വാണിയില്‍ 
സദാ വസിക്കുമാറാകട്ടെ. 


4. കംബുകണ്ഠീ സുതാ പ്രോഷ്ഠീ സര്‍വാഭരണ 
ഭൂഷിതാ 


മഹാസരസ്വതിദേവീ ജിഹ്വാഗ്രേ സന്നിവിശ്യതാം 


(ശംഖത്തിനു തുല്യം സുന്ദരമായ കണ്ഠവും സുന്ദരമായ 
ചുമന്ന ചുണ്ടും സര്‍വവിധ ആഭരണങ്ങളാലും ആകര്‍ഷിക 
ത്വവും തികഞ്ഞ സുഖമായി വിരാജിക്കുമാറാകട്ടെ.) 


5. യാ ശ്രദ്ധാ ധാരണാ മേധാ വാഗ്ദേവീ വിധിവല്ലഭാ 


ഭക്താ ജിഹ്വാഗ്രസദനാ ശമാദിഗുണദായിനീ. 


(ബ്രഹ്മാവിന്റെ പ്രിയതമയായ സരസ്വതീദേവി ശ്രദ്ധാ 
ധാരണ മേധാ സ്വരൂപയാണ്‌ ദേവി ഭക്തന്മാരുടെ ജിഹ്വാഗ്ര 
ത്തില്‍ വസിച്ചുകൊണ്ട്‌ ശമദമാദി ഗുണങ്ങളെ പ്രദാനം 
ചെയ്യുന്നു. 


6. നവാമി യാമിനീനാഥലേഖാംലംകൃത കുന്തളാം 
ഭവാനീം ഭവസന്താപ നിര്‍വാപണ സുധാ നദീം 


(യാതൊരു ദേവിയുടെ കേശപാശം ചന്ദ്രകലകൊണ്ട്‌ 
അലംകൃതമാകുന്നു, ഭവസന്താപം ശമിപ്പിക്കുന്ന അമൃതനദി 
യാകുന്നു, അങ്ങനെയുള്ള സരസ്വതീ രൂപയായ ഭവാനിയെ 
ഞാന്‍ നമസ്കരിക്കുന്നു. 


7. യാ കവിത്വം നിരാതങ്കം ഭക്തിമുക്തീ ച 


വാംഞ്ചതി 


സോ /ഭൃയര്‍ച്ചൈനാം ദശയോക്യാ 
ഭക്ത്യാ സ്തനതതി സരസ്വതീ. 


(കവിത്വം, നിര്‍ഭയത, ഭോഗം, മുക്തി ഇവയില്‍ ആരാ 
ണോ ആഗ്രഹം വശിക്കുന്നത്‌ അയാള്‍ ഈ പത്തുമന്ത്ര 
ങ്ങളാല്‍ സരസ്വതീ ദേവിയെ അര്‍ച്ചനചെയ്ത്‌ സ്തുതിക്കട്ടെ.) 


8. തസ്്ൈവം സ്തുവതോ നിത്യം സമഭ്യര്‍ച്യ K 
സരസ്വതീം 


ഭക്തിശ്രദ്ധാ ഭിയുക്തശ്വ ഷണ്‍മാസാത്‌ 
പ്രത്യയോഭവേത്‌ 


(ഭക്തിയോടും ശ്രദ്ധയോടും കൂടി സരസ്വതീ ദേവിയെ 
വിധിപൂര്‍വം അര്‍ച്ചിച്ചതിനുശേഷം സ്തുതിക്കുന്ന ഭക്തന്‍ 
ആറുമാസത്തിനുളളില്‍ ദേവിയുടെ കൃപയുട്ടരെപതീതി 


ഉണ്ടാകുന്നു) 


9. തതഃ പ്രവര്‍ത്തതേ വാണീ സ്വേച്ഛയാ 
ലളിതാക്ഷരാ 


ഗദ്യപദ്യാത്മകൈഃ ശബ്ദൈരപ്രമേയൈര്‍ 
വിവക്ഷിതൈഃ 


(അതേത്തുടര്‍ന്ന്‌ അയാളുടെ മുഖത്തില്‍ നിന്ന്‌ 
അനുപമവും അഗ്രമയവുമായ ഗദ്യപദ്യാത്മക ശബ്ദങ്ങളുടെ 
രൂപത്തില്‍ ലളിതായിരങ്ങള്‍ നിറഞ്ഞ വാണി സ്വയം പുറ 
പ്പെടാന്‍ തുടങ്ങുന്നു. 


10. അശ്രുതോ ബുധ്യതേ ഗ്രന്ഥഃ പ്രായഃ സാരസ്വതഃ 
കവിഃ 


ഇത്യേഖം നിശ്ചയം വിപ്രാഃ സാ ഹോവാച 
സരസ്വതീ 


(പ്രായേണ സരസ്വതിയുടെ ഭക്തകവി മറ്റൊരാള്‍ 
പറഞ്ഞുകേള്‍ക്കാതെ തന്നെ ഗ്രന്ഥങ്ങളിലെ ആശയം 
മനസ്സിലാക്കുന്നു. ബ്രാഹ്മണന്മാരെ, ഇപ്രകാരമുള്ള നിശ്ചയം 
സരസ്വതീ ദേവി തന്റെ ശ്രീമുഖത്തു നിന്ന്‌ പ്രകടമാക്കി 
യിട്ടുണ്ട്‌.) 


1. ആത്മവിദ്യാ മയാ ലബ്ധാ ബ്രഹ്ണൈവ 
സനാതനീ 


ബ്രഹ്മതത്വം മേ സദാ നിത്യം സച്ചിദാനന്ദ രൂപതഃ 


(ബ്രഹ്മാവില്‍ നിന്നു തന്നെയാണ്‌ ഞാന്‍ സനാതനായ 
ബ്രഹ്മവിദ്യ നേടിയത്‌. സച്ചിദാനന്ദത്തില്‍ നിന്ന്‌ എനിക്ക്‌ 
നിത്യമായ ബ്രഹ്മത്വവും ലഭിച്ചു. 


12. പ്രകൃതിത്വം തതഃ സൃഷ്ടം സത്വാഭി 
ഗുണസാമൃതഃ 
സത്യമാഭാതി ചിച്ഛായാ ദര്‍പണേ 
പ്രതിബിംബവത്‌ 


(അതിനുശേഷം സത്വം രജസ്സ്‌, തമസ്സ്‌ ഈ മൂന്നുഗു 
ണങ്ങളുടെ സാമൃത്താല്‍ പ്രകൃതിയുടെ സൃഷ്ടിഭവിച്ചു. 
കണ്ണാടിയില്‍ പ്രതിബിംബമെന്നപോലെ പ്രകൃതിയില്‍ നില 
കൊളളുന്ന ചേതനയുടെ ഛായ തന്നെ സത്യമായി പ്രതിഭാ 
സിക്കുന്നു) 


13. തേന ചിത്രപതിബിംബേന ത്രിവിധാ ഭാതി 
സാ പുനഃ 


്രകൃത്യവച്ഛിന്നതയാ പുരുഷത്വം പുനശ്ച തേ 


P 


1 


(ആ ചേതനയുടെ ഛായയാല്‍ പ്രകൃതി മുന്നുവിധത്തില്‍ 
പ്രതീകമാകുന്നു. പ്രകൃതിയാല്‍ അവച്ഛിന്നമായതു കാരണം 
നിങ്ങള്‍ക്ക്‌ ജീവത്വാ ലഭിച്ചിരിക്കുന്നു) 


14. ശുദ്ധസത്വ്ധാനായാം മായായാം 
ബിബിതോഹ്യജ. 


സത്വ പ്രധാനാ പ്രകൃതിര്‍മായേതി പ്രതിപാദ്യതേ 


(ശുദ്ധ സത്വ പ്രധാനമായ പ്രകൃതി മായയെന്ന്‌ പറയ 
പ്പെടുന്നു. ആ ശുദ്ധ സത്വപ്രധാനമായ മായയില്‍ പ്രതി 
ബിംബിതമായ ചേതാ തന്നെ ആ ശുദ്ധ സത്വപ്രധാനമായ 
മായയില്‍ പ്രതിബിംബിതമായ ചേതന തന്നെയാണ്‌ അജന്‍ 
(ബ്രഹ്മം) എന്ന്‌ പറയപ്പെടുന്നത്‌. ആമായ സര്‍വജ്ഞനായ 
ഈശ്വരന്റെ ആധീനത്തിലുള്ള ഉപാധിയാണ്‌. 


15. സാ മയാ സ്വശോപാധി സര്‍വജ്ഞ സ്യേശ്ചരസ്്യ 
ഹി 


പശ്യമായത്വമേകത്വം സര്‍വജ്ഞത്വം 


(ആത്മായ സര്‍വജ്ഞനായ ഈശ്വരന്റെ സ്വന്തം 
അധീനത്തിലുള്ള ഉപാധിയാണ്‌. മായയെ വശമാക്കുക, 
എകമായിത്തീരുക (അദ്വിതീയം) സര്‍വജ്ഞത്വം ഇവ 
ഈശ്വരന്റെ ലക്ഷണമാകുന്നു. 


1. സാത്വികത്വാത്‌ സമഷ്ടിത്വാത്‌ സാക്ഷിത്വാജ്ജ 
ഗതാമപി 


ജഗത്‌ കര്‍തുമകര്‍തും വാ ചാന്യഥാ കര്‍തു 
മിശതേ 


(സാത്മികം സമഷ്ടിരൂപം, സര്‍വലോകത്തിനും 
സാക്ഷിയായിവര്‍ത്തിക്കുക ഇവയാല്‍ ഈശ്വരന്‍ ജഗത്ത്‌ 
സൃഷ്ടിക്കുന്നതിനും സൃഷ്ടിക്കാ തിരിക്കുന്നതിനും അന്യഥാ 
ചെയ്യുന്നതിനും സമര്‍ത്ഥനാകുന്നു.) 


17. യഃ സ ഈശ്വര ഇത്യുക്തഃ സര്‍വജ്ഞത്വാദി 
ഭിര്‍ഗുണൈഃ 


ശക്തിദ്വയാ ഹി മായായാ വിക്ഷേപാവൃതി 
രൂപകം 
(ഇപ്രകാരം സര്‍വജ്ഞത്വാദി ഗുണങ്ങളോട്‌ ചേര്‍ന്ന്‌ ആ 
ചേതനത്തെ ഈശ്വരനെന്ന്‌ പറയുന്നു. മായയ്ക്ക്‌ രണ്ടു 
ശക്തികളുണ്ട്‌-വിക്ഷേപവും ആവരണവും.) 


18. വിക്ഷേപശക്തിലിംഗാദി ബ്രഹ്മാണ്ഡാന്തം ജഗത്‌ 
സ്ൃജേത്‌ 
അന്തര്‍ദൃഗ്ദൃശ്യയോര്‍ഭേദം ബഹിശ്ച ബ്രഹ്മ 
സര്‍ഗയോഃ. 


വിക്ഷേപ ശരീരം ലിംഗശരീരം മുതല്‍ ബ്രഹ്മാണ്ഡം 
വരെയുളള ജഗത്തിന്റെ സൃഷ്ടി ചെയ്യുന്നു. മായക്ക്‌ രണ്ടു 
ശക്തികളുണ്ട്‌. വിക്ഷേപ ശക്തിയും ആവരണ ശക്തിയും 


19. ആവ്യണോത്യ പരാ ശക്തിഃ സാ സംസാരസ്യ 
കാരണം 


സാക്ഷിണഃ വൃരതോ ഭാതം ലിംഗദേഹേന 
സംയുതം 


രണ്ടാമത്‌ ഒരു ആവരണശക്തികൊണ്ട്‌ അത്‌ ദൃഷ്ടാവ്‌ 
ദൃശ്യം ഇവയുടെ ഭേദത്തെയും ബ്രഹ്മം സൃഷ്ടി ഇവയുടെ 
ഭേദത്തെയും ആവരണം ചെയ്യുന്നു. 


20. ചിതിച്ശായാസമാവേശാത്‌ ജീവഃ സ്യാദ്‌ 
വ്യവഹാരികഃ 


അസ്യ ജീവത്വാമാരോപാത്‌ സാക്ഷിണ്യ 
വ്ൃപഭാസതേ 


21. ആവൃത തു വിനഷ്ടായാ ഭേദ ഭാതേ 
പ്രയാതി തത്‌ 


തഥാ സര്‍ഗ്രബഹ്മണാശ്ചവ ഭേദേമാവൃത്യ 
തിഷ്ഠതി 


22. യാ ശക്തിസ്തദ്വശാദ്‌ ബ്രഹ്മ പിതൃതത്വേന 
ഭാസതേ 


അത്രാഹ്യാവൃതി നാശേന വിഭാതി 
ബ്രഹ്മ സര്‍ഗയോഃ 


23. ഭേദസ്തയോര്‍ വികാരഃ സ്യാത്‌ സര്‍ഗേ ന 
ബ്രഹ്മണി ത്വചിത്‌ 


അസ്തി ഭാതി പ്രിയം നുധം നാമ ചേത്യംശ 
പഞ്ചകം. 


24. ആദ്യരതയം ്രഹ്മരൂപം ജഗരൂപം തതോ ദ്വയം 


അപേക്ഷ്യ നാമരുപേ ദ്വേ സച്ചിദാനന്ദതത്പരഃ 


(കാരണരൂപമായ പ്രകൃതിയില്‍ ചേതനത്തിന്റെ 
ഛായയുടെ സമാവേശം സംഭവിക്കുന്നതിനാല്‍ വ്യവഹാരിക 
ജഗത്തില്‍ കാര്യം ചെയ്യുന്ന ജീവന്‍ പ്രകടമായിത്തീരുന്നു. 
അതിന്റെ ആ ജീവത്വം ആരോപവശാല്‍ സാക്ഷിയിലും 
ആഭാസിതമായിത്തീരുന്നു. ആവരണശക്തി നഷ്ടമായിത്തീര്‍ 
ന്നാല്‍ ഭേദത്തിന്റെ സ്പഷ്ടമായ പ്രതീതിയുണ്ടാകുന്നു. 
ജീവത്വം അസ്തമിക്കുന്നു. യാതൊരു ശക്തി സൃഷ്ടിയും 
ബ്രഹ്മവും തമ്മിലുളള ഭേദത്തെ ആവരണം ചെയ്ത്‌ 
നിലകൊളളുന്നു. അതിനാല്‍ വശീഭൂതമായ ബ്രഹ്മം വികാരം 
പ്രാപിച്ചതുപോലെ ഭാസിതവുമായി ഭവിക്കുന്നു. അവിടെയും 
ആവരണം നഷ്ടമായിത്തീരുന്നതിനാല്‍ ബ്രഹ്മത്തിന്റെയും 
സൃഷ്ടിയുടെയും ഭേദം സ്പഷ്ടമായി തെളിയുന്നു. ഇതു 
രണ്ടിലും സൃഷ്ടിയില്‍ മഠ്രതമാണ്‌ വികാരത്തിന്റെ 
സ്ഥിതിയുളളത്‌. ബ്രഹ്മത്തില്‍ അതില്ല. അസ്തി (ഉണ്ട്‌) ഭാതി 
(പ്രതീതമാകുന്നു) പ്രിയമാണ്‌; രൂപം, നാമം-ഇങ്ങനെ അഞ്ച്‌ 
അംശങ്ങള്‍ ഉണ്ട്‌. ഇവയില്‍ അസ്തി, ഭാതി, പ്രിയം 
ഇതുമൂന്നും ബ്രഹ്മത്തിന്റെ സ്വരൂപങ്ങളാണ്‌. നാം, രൂപം, ഇവ 
രണ്ടും ജഗത്തിന്റെ സ്വരൂപങ്ങളാകുന്നു. ഈ രണ്ടു 
നാമരൂപങ്ങളുടെ സംബന്ധത്താല്‍ തന്നെയാണ്‌ സച്ചിദാനന്ദ 
പരബ്രഹ്മം ജഗത്തിന്റെ രൂപത്തില്‍ ഉദ്ഭാസിക്കുന്നത്‌. 


25. സമാധി സവദാ കുര്യാത്‌ ഹൃദയോ 
വാഥവാ ബഹിഃ 


സവികല്പോ നിര്‍വികല്പഃ സമാധിര്‍ദ്വി 
വിധോ ഹൃദി 


P 


(ഹൃദയത്തെ മുന്‍ നിര്‍ത്തിയോ ബഹിര്‍ഭാഗത്തെ 
കേന്ദ്രീകരിച്ചോ എല്ലാപ്പോഴും സമാധിയില്‍ മുഴുകുക. 
ഹൃദയാനബന്ധിയായ സമാധി സവികല്പമെന്നും നിര്‍വി 
കല്പമെന്നും രണ്ടു വിധത്തിലാണ്‌. 


26. ദൃശ്യ ശബ്ദാനുദേദേന സവികല്പഃ പുനര്‍ദ്വിധാ 
കാമാദൃശ്ചിത്തഗാ ദൃശ്യാസ്തത്‌ സാക്ഷിത്വേന 


ചേതനം 


(സവികല്പസമാധി) രണ്ടു വിധത്തിലാണ്‌ - ഒന്ന്‌ 
ദൃശാനുവിദ്ധം, മറ്റേത്‌ ശബ്ദാനു വിദ്ധം. ചിത്തത്തില്‍ 
ഉണ്ടാകുന്ന ആത്മാവ്‌ അതിവികാരങ്ങള്‍ ദൃശ്യമാകുന്നു. 
ചേതനമായ ആത്മാവ്‌ അതിന്റെ സാക്ഷിയാണ്‌. ഈ 
വിധത്തില്‍ ധ്യാനിക്കണം. 


27. ധ്യായേ ഭഭൃശ്യാനു വിധോഴ്യം സമാധിഃ സ 
വികല്പകഃ 


അസങ്ഗഃ സച്ചിദാനന്ദഃ സ്വപ്രഭോ ദ്വൈത 
വര്‍ജിതഃ 


28. അസ്മിതി ശബ്ദവിദ്ധോഴ്യം സമാധിഃ 
സഹകല്പകഃ 


സ്വാനുഭൂതി രസാവേസാദൃശ്യ ശബ്ദാദ്യ 
പേക്ഷിതുഃ 


29. നിവികല്പഃ സമാധിഃ സ്യാന്നിവാതസ്ഥിത 
ദീപവത്‌ 


ഹൃദീയം ബാഹ്യദേശ്യ പി യസ്മിന്‍ കന്മിംശ്ച 
വസ്തുനി 
30. സമാധിരാദ്യദ്യങ്മാര്രാ നാമ രൂപ പൃഥക്തൃതി 
സ്തബ്ധീഭാവോ രസാ സ്വാദാത്‌ തൃതീയഃ 
പൂര്‍വവന്മതഃ 
31. ഏകൈഃ സമാധിഭിഃ ഷഡ്ഭിര്‍നയേത്‌ കാലം 
നിരന്തരം 
ദേഹാഭിധാനേ ഗളിതേ വിജ്ഞാതേ പരമാത്മാനി 


യത്ര യ്രത മനോ യാതി തത്ര തത്ര പരാമൃതം 
32. ഭിദ്യതേ ഗൃദയ്രഗന്ഥിര്‍ച്ചിദ്യന്തേ സര്‍വസംശയാഃ 


ക്ഷീയന്തേ ചാസ്യകര്‍മാണി തസ്മിന്‍ 
ദൃഷ്ടേ പരാവരേ 


K 


നഹി 


33. മയി ജീവത്വമീശത്വം കല്പിതം വസ്തുതോ 


ഇതി യസ്തു വിജാനാതി സമുക്തോ 
നാത്ര സംശയഃ 


ഓം വാങ്‌ മേ മനസീതി ശാന്തിഃ 


(ഇത്‌ ദൃശ്യാനുവിദ്ധ സവികല്പ സമാധിയാകുന്നു. 
ഞാന്‍ അസംഗനും സച്ചിദാനന്ദനും സ്വയം പ്രകാശവും 
അദ്വൈത സ്വരൂപവുമാകുന്നു. ഇങ്ങനെയുളള സവികല്പ 
സമാധി ശബ്ദാനുപിദ്ധമെന്ന്‌ പറയപ്പെടുന്നു. ആത്മാനുഭൂതി 
രസത്തിന്റെ ആവേശം നിമിത്തം ദൃശൃത്തിന്റെയും 
ശബ്ദത്തിന്റെയും ഉപേക്ഷ കൈക്കൊളളുന്ന സാധകന്റെ 
ഹൃദയത്തില്‍ നിവികലല്‍ പസാമധി സംഭവിക്കുന്നു. ആ 
ഘട്ടത്തില്‍ യോഗിയുടെ സ്ഥിതിവായു ശൂന്യമായ 
പ്രദേശത്തില്‍ വെച്ച വിളക്കെന്നപോലെ അവിചലമായി 
ഭവിക്കുന്നു. ഇത്‌ ഹൃദയത്തില്‍ ഉണ്ടാകുന്ന നിര്‍വികല്പവും 
സവികല്പവുമായ സമാധിയാകുന്നു. ഇപ്രകാരം ബാഹൃദേശ 
ത്തിലും ഏതെങ്കിലും വസ്തുവിനെ ലക്ഷ്യമാക്കി ചിത്തം 
ഏകാഗ്രമായിത്തീരുന്നു. അതില്‍ സമാധി ഉറയ്ക്കുന്നു. 
ആദ്യത്തെ സമാധി ദ്രഷ്ടാവിന്റെയും, ദൃശൃത്തിന്റെയും 
വിവേകത്താല്‍ സംഭവിക്കുന്നു; രണ്ടാമത്തെ സമാധിയില്‍ 
പ്രത്യേക വസ്തുവിലും അതിന്റെ നാമരൂപങ്ങളെ വെവ്വേറെ 
വെവ്വേറെ കണ്ട്‌ അതിന്റെ അതിഷ്ഠാനഭൂതമായ ചേതനയുടെ 
ചിന്തനം നടക്കുന്നു. മുന്നാമത്തെ സമാധിയും ഏകദേശം 
മുമ്പിലത്തെപ്പോലെ തന്നെ അതില്‍ സര്‍വത്ര വ്യാപകമായി 
ചൈതന്യം രസാനുഭൂതി ജനിതമായ ആവേശത്താല്‍ 
സ്തബ്ധതയ്ക്ക്‌ വിഷയമായി ഭവിക്കുന്നു. ഇങ്ങനെ 
ആദവപ്രകാരത്തിലുളള സമാധികളുടെ സാധനയില്‍ തന്നെ 
നിരന്തരം തന്റെ സമയം ചിലവഴിക്കണം. ദേഹാഭിമാനം 
ഇല്ലാതാകുന്നതിനും പരമജ്ഞാനം ഉണ്ടാകുന്നതിനും 
ഇടയായാല്‍ മനസ്സ്‌ എവിടെയൊക്കെ പോയാലും അവിടെ 
യൊക്കെ പരമമായ അമൃതത്വത്തിന്റെ അനുഭവമുണ്ടാകുന്നു. 
ഹൃദയത്തിന്റെ ഗ്രന്ഥികള്‍ ശിഥിലമായിത്തീരുന്നു; സകല 
വുമായ ബ്രഹ്മത്തിന്റെ സാക്ഷാത്ക്കാരമുണ്ടാകുന്നതോടെ 
വിദ്വാനായ പുരുഷന്റെ സമസ്തകര്‍മ്മങ്ങളും ക്ഷീണ 
മായിത്തീരുന്നു. എന്നില്‍ ഉള്ള ജീവത്വവും ഈശ്വരത്വും 
കല്പിതമാണ്‌; വാസ്തവികമല്ല ഇത്‌ അറിയുന്നവര്‍ 
മുക്തനായിത്തീരുന്നു- അതില്‍ യാതൊരു സംശയവുമില്ല. 


ജഗ്വേദീയ സരസ്വത്യുപനിഷത്ത്‌ അവസാനിച്ചു. 


EE 


K 


പ ആശ്ശമോപണ്ഷത്ത്‌ ൭ 
യാ 


ശാന്തിപാഠം 


ഓം ഭ്ര്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം പശ്യേ 
മാക്ഷഭിര്യജ്രതാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം 
സസ്തനൂഭിര്‍ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി 
ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ 
സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടുനേമിഃ സ്വസ്തി നോ 
ബൃഹസ്പതിര്‍ദധാതു ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ ചെവികള്‍ കൊണ്ട്‌ മംഗളം ശ്രവിക്കാ 
നിടവരണേ. കണ്ണുകള്‍ കൊണ്ട്‌ മംഗളം കാണാനിടവരണേ. 
സുദൃശങ്ങളായ അംഗങ്ങള്‍ കൊണ്ടും ശരീരം കൊണ്ടും 
നിങ്ങളെ സ്തുതിച്ചു കൊണ്ട്‌ ദേവന്മാര്‍ നിശ്ചയിച്ചിട്ടുള്ള 
ആയുസ്സ്‌ അനുഭവിക്കുമാറാകണേ. മഹാകീര്‍ത്തിശാലിയായ 
ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യുമാറാകണം. സര്‍വജ്ഞനായ 
പൂഷാവ്‌ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. അപ്രതിരോധ്യഗതി 
യായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ഹരി ഓം അഥാതശ്ചത്വാര ആശ്രമാഃ ഷോഡശ 
ഭേദാ ഭവന്തി തത്ര ബ്രഹ്മചാരിണശ്ചതുര്‍വിധാ ഭവന്തി 
ഗായത്രോ ബ്രാഹ്മണഃ പ്രാജാപത്യോ ബൃഹന്നിതി യ 
ഉപനയനാദുര്‍ധ്വം ത്രിരാത്രമക്ഷാരലവണാശീ ഗായത്രീ 
മന്ത്രേ സ ഗായത്രഃ, യോ ഷ്ടാചത്വാരിംശത്‌ വർഷാണി 
വേദ ബ്രഹ്മ ചര്യം ചരേത്‌ പ്രതിവേദം ദ്വാദശ വാ യാവദ്‌ 
ഗ്രഹണാന്തം വാ വേദസ്യ സ ബ്രാഹ്മണഃ സ്വദാരനി 
ജതുകാലാഭി ഗാമീ സദാ പരദാരവര്‍ജീ പ്രാജാ 
പത്യഃ, അഥവാ ചതുര്‍വിംശതി വർഷാണി ഗുരുകുല 


രതഃ 


വാസീ ബ്രാഹ്മണോ അഷ്ടാ ചത്വാരിംശത്‌ വര്‍ഷവാസീ 
ച പ്രാജാപത്യം ആ പ്രായണാദ്‌ ഗുരോരപരിത്യാഗീ 
നൈഷ്ഠികോ ബൃഹന്നിതി. 


ഹരി ഓം ആശ്രമങ്ങള്‍ നാലുവിധമാണ്‌. അവയ്ക്ക്‌ പതി 
നാറ്‌ വിഭാഗങ്ങളുമുണ്ട്‌. ര്രഹ്മചാരികള്‍ നാലു വിഭാഗത്തില്‍ 
പെടും. ഗായത്രൻ ബ്രാഹ്മണന്‍ പ്രാജാപത്യന്‍ ബൃഹന്‍. 
യജ്ഞോപവീതം ധരിച്ചതിനുശേഷം മൂന്നു രാത്രി ഉപ്പില്ലാത്ത 
ആഹാരം കഴിച്ച്‌ ഗായത്രി ജപിക്കുന്നവനെ ഗായത്രന്‍ എന്നു 
പറയുന്നു. നാല്പത്തിയെട്ടു വര്‍ഷം വേദാധ്യായനാര്‍ത്ഥം ബ്രഹ്മ 
ചര്യം അനുഷ്ഠിക്കുകയോ ഓരോ വേദവും പന്ത്രണ്ടു വര്‍ഷം 
വീതം ചിലവഴിച്ച്‌ പഠിക്കുകയോ നല്ലതുപെല വേദജ്ഞാനം 
സിദ്ധിക്കുന്നതുവരെ യമനിയമാദികള്‍ പരപാലിക്കുകയോ 
ചെയ്യുന്നവന്‍ ബ്രഹ്മണനെന്ന്‌ പറയപ്പെടുന്നു. സ്വദാതനിരതനും 


ദൂകാലാഭിഗാമിയുമായിട്ടുളളവന്‍ സദാപരസ്ത്രിപരാങ്‌ മുഖനാ 


യിരിക്കുന്നവനും പ്രാജാപത്യന്‍ എന്ന്‌ പറയപ്പെടുന്നു. അല്ലെ 
ങ്കില്‍ ഇരുപത്തിനാലു വര്‍ഷം ഗുരുകുലവാസമനുഷ്ഠിക്കുന്ന 
ബ്രാഹ്മണനും നാല്പത്തിയെട്ടുവര്‍ഷം വരെ ഇപ്രകാരം അനു 
ഷ്ഠാനത്തില്‍ വര്‍ത്തിക്കുന്നവനും പ്രാജാപത്യനാണ്‌ മരണം 
വരെ ഗുരുവിനെ ഉപേക്ഷിക്കാതിരിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മ 
ചാരി ബൃഹാന്‍ എന്ന നാമത്താല്‍ അറിയപ്പെടുന്നു. 


2. ഗൃഹസ്ഥാ അപി ചതുര്‍വിധാ ഭവന്തി വാര്‍ത്താക 
വൃത്തയ ശാലീനവൃത്തയോ യായാവരഘോരസംന്യാ 
സികാശ്ചേതി തത്ര വാര്‍ത്താക വൃത്തയഃ കൃഷിഗോ 
രക്ഷവാണിജ്യമഗര്‍ഹിതമുപയുഞ്ജാനാഃ ശതസംവ 
ത്സരാദിഃ ക്രിയാഭിഃ യജന്ത ആത്മാനം പ്രാര്‍ത്ഥയന്തേ 
ശാലീനവൃത്തയോ യജന്തോ ന യാജയന്തോ f 
ധീയാനാ നാധ്യാപയന്തോ ദദതോ ന പ്രതിഗൃഹ്ണന്തഃ 
ശതസംവത്സരാഭിഃ ക്രിയാഭിര്‍യജന്ത ആത്മാനം 
പ്രാര്‍ത്ഥയന്തേ. ഘോരസന്യാസികാ ഉദ്ധ്ൃയതപരിപൂതാ 
ഭിരദ്ഭിഃ കാര്യം കുര്‍വന്തഃ പ്രതി ദിവസമാഹുതോഞ്ഛ 
വൃത്തിരൂപയുഞ്ജാനാഃ ശതസംവത്സരാഭിഃ ക്രിയാഭിഃ 
യജന്ത ആത്മാനം പ്രാര്‍ത്ഥയന്തേ 


ഗൃഹ സ്ഥന്മാരും നാലുവിധമാണ്‌-വാര്‍ത്താക വൃത്തി, 
ശാലീനവൃത്തി, യായാവാന്‍, ഘോരസന്യാസികള്‍ ഇങ്ങനെ 
ഇവരില്‍ വാര്‍ത്താകവ്ൃത്തി കൃഷിഗോ സംരക്ഷണം മുതലാ 
യവ ചെയ്തു അനിന്ദിതമായ വാണിജ്യാദികള്‍ ചെയ്തു ഏറെ 
വര്‍ഷങ്ങള്‍ യജ്ഞം ചെയ്തു ഏറെ വര്‍ഷങ്ങള്‍ യജ്ഞം 
ചെയ്തു ആത്മാവിനെ ഉപാസിക്കുന്നു. ശാലീന വൃത്തി സ്വയം 
യജ്ഞം ചെയ്യുന്നു. എന്നാല്‍ യജ്ഞം ചെയ്യിക്കുന്നില്ല. പഠി 
ക്കുന്നു, എന്നാല്‍ പഠിപ്പിക്കുന്നില്ല. ദാനം കൊടുക്കുന്നു 
എന്നല്‍ ദാനം വാങ്ങുന്നില്ല. ഇങ്ങനെ ചെയ്ത്‌ ആത്മാവിനെ 
ഉപാസിക്കുന്നു. യായവരന്‍ യജ്ഞം ചെയ്യുകയും ചെയ്യിക്കു 
കയും ചെയ്യുന്നു. പഠിക്കുകയും പഠിപ്പിക്കു കയും ചെയ്യുന്നു. 
ദാനം കൊടുക്കുകയും ദാനം മോഹിക്കുകയും ചെയ്യുന്നു. ഇപ്ര 
കാരം അയാള്‍ ഏറെ വര്‍ഷയജ്ഞങ്ങളനുഷ്ഠിച്ച്‌ ആത്മാവിനെ 
ഉപാസിക്കുന്നു. ഘോരസന്യാസികള്‍ തപോനിരതരായിരുന്ന്‌ 
ഏറെക്കാലം യജ്ഞാദികള്‍ ചെയ്തുകൊണ്ട്‌ ഉപാസിക്കുകയും 
പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. 


3. വാനപ്രസ്ഥാ അപി ചതുര്‍വിധാ ഭവന്തി വൈഖാ 
നസാ ഉദുംബരാ ബാലഖില്യാ ഫേനപാ ശ്ചേതി തത്ര 
വൈഖാനസാഅകൃ ഷ്ൂപച്യയഷധിവനസ്പതിഭിര്‍ഗ്രാമ 
ബഹിഷ്കൃതാഭിഗ്നി പരിചരണം കൃത്വാ പഞ്ചമഹായ 
ജ്ഞ ക്രിയാം നിവര്‍ത്തയന്ത ആത്മാനം പ്രാര്‍ത്ഥ 


യന്തേ ഉദും ബരാ പ്രാതരുത്ഥായ യാം ദിശമഭിപ്രേ 
ക്ഷന്തേ താദാഹൃതോദുംബരബദരനീവാര ശ്യാമാകൈ 
രഗ്നിപരിചരണം കൃത്വാ പഞ്ചമഹായജ്ഞക്രിയാം 
നിര്‍വര്‍ത്തയന്ത ആത്മാനം പ്രാര്‍ത്ഥയന്തേ ബാല 
ഖില്യാ ജടാധരാശ്ചീരചര്‍മ്മവത്ക്കല പരിരവതാഃ 
കാര്‍ത്തിക്യാം പൌര്‍ണ്ണമാസ്യാം പുഷ്പഫലമുത്സ്യ 
ജന്തഃ ശേഷാനഷ്ട മാസാന്‍ വൃത്യുമപാര്‍ജനം കൃത്വാ 
അഗ്നിപരിചരണം കൃത്വാ പഞ്ചമഹായജ്ഞക്രിയാം 
നിര്‍വര്‍ത്തയന്തേ ആത്മാനം പ്രാര്‍ത്ഥയന്ത ഫേനപാ 
ഉന്മത്തകാഃ ശീര്‍ണ്ണപര്‍ണ്ണഫലഭോജിനോ യത്ര ഥ്ഥ 
വസന്തോ അഗ്നി പരിചരണം കൃത്വാ പഞ്ചമഹാ 
യജ്ഞ ക്രിയാം നിര്‍വത്തയന്ത ആത്മാനം പ്രാര്‍ത്ഥ 
യന്തേ! 


വൈഖാനസന്മാര്‍, ബാലഖില്യന്മാര്‍, ഉദുംബരന്മാര്‍, ഫേന 
പന്മാര്‍ എന്ന നാലു വിഭാഗം വാനപ്രസ്ഥന്മാരിലുണ്ട്‌. അവരില്‍ 
വൈഖാനസന്‍ സ്വയം മുളച്ചതും പചിക്കാത്തതും ഗ്രാമീണ 
രാല്‍ ഉപേക്ഷിക്കപ്പെട്ടവയുമായ ചെടികളില്‍ നിന്നു വൃക്ഷങ്ങ 
ളില്‍ നിന്നും കിട്ടുന്നവയെ അഗ്നി പരിചരണം ചെയ്ത്‌ പഞ്ച 
മഹായജ്ഞം ചെയ്തുകൊണ്ട്‌ ആത്മാവിനെ ഉപാസിക്കുന്നു. 
ഉദുംബരന്‍ പ്രഭാതത്തില്‍ തന്നെ എഴുന്നേറ്റ്‌ എവിടെ നിന്നെ 
ങ്കിലും ബദാം, വരിനെല്ല്‌ തുടങ്ങിയവ ശേഖരിച്ച്‌ അഗ്നിഹോത്രം 
ചെയ്ത്‌ പഞ്ച മഹായജ്ഞത്തിനു ശേഷം ആത്മാവിനെ ഉപാ 
സിക്കുന്നു. ബലഖില്യന്‍ ജടാധിരയും ജീര്‍ണ്ണവസ്ത്രം, മരവുരി 
ഇവയോടെ കാര്‍ത്തിക പൌര്‍ണ്ണമി ദിവസം പുഷ്പഫലങ്ങള്‍ 
വെടിഞ്ഞ്‌ ചാതുര്‍മ്മാസ്യം ഒഴിച്ച്‌ എട്ടുമാസവും കഴിഞ്ഞുകൂ 
ടാന്‍ വേണ്ടതു നേടി അഗ്നി പരിചരണവും പഞ്ച മഹായ 
ജ്ഞവും നിര്‍വഹിച്ച്‌ ആത്മാവിനെ ഉപാസിക്കുന്നു. 


ഉന്മത്തനെപ്പോലെ ഫേനപന്‍ പൊഴിഞ്ഞു വീണ ഇലയും 
കായും മറ്റും എവിടെ കിട്ടുന്നുവോ അവിടെ താമസിച്ചു 
അഗ്്യാധ്യാനം ചെയ്ത്‌ പഞ്ചമഹായജ്ഞമനുഷ്ഠിച്ച്‌ ആത്മാ 
വിനെ പ്രാര്‍ത്ഥിച്ചു കഴിയുന്നു. 


4. വരിവ്രാജകഃ അപിചതുവിധാഃ ഭവന്തി കുടീചരാ, 
ബഹുദകാ, ഹംസാ, പരമഹംസാ, ശ്ചേതി തത്ര കുടീ 
ചരാ സ്വപുത്രഗ്യഹേഷു ഭിക്ഷാചര്യം ചരന്ത ആത്മാനം 
(പാര്‍ത്ഥയന്തേ ബഹുൂദകാസ്ത്രിദണ്ഡകമണ്ഡലു 
ശിക്ൃപക്ഷജലപവിത്രപാത്രപാ ദുകാസന ശിഖാ 
യജേഞോപവീതകരാപീനകാഷായവേഷധാരിണഃ 


2 


സാധുവൃത്തേഷു ബ്രാഹ്മണേകൂുലേഷു ഭദൈക്ധാചര്യ൦ 
ചരന്തഃ ഠാത്മാനം പ്രാര്‍ത്ഥയന്തേ ഹംസാ ഏകദണ്ഡ 
ധരാഃ ശിഖാവര്‍ജിതാ യജേഞാപവീതധാരിണഃ ശിക്യ 
കമണ്ഡലുഹസ്താ ഗ്രാമൈകരാത്രിവാസിനോ നഗരേ 
തീര്‍ത്ഥേഷു പഞ്ചരാത്രം വസന്ത ഏക രാത്ര ദ്വിരാത്ര 
കൃച്ഛ ചാന്ദ്രണാദി ചരന്ത ആത്മാനം പ്രാര്‍ത്ഥയന്തേ 
പരമഹംസാ നദണ്ഡധാരാഃ മുണഅധാഃ കന്ഥാകാപീ 
നവാസസോ 1 വ്യക്തലിംഗാ ന ഭണ്ഡധരാ 
മുണ്ഡആത അവ്യക്താചാരാഃ അനുന്മത്താ ഉന്മത്തവ 
ദാചരന്തസ്ത്രിദണ്ഡകമണ്ഡലു ശികൃപക്ഷ ജലപവി 
ത്രപാത്ര പാദുകാസനശിഖാ യജ്ഞോപവീതാനാം 
ത്യാഗിനഃ ശൂന്യാഗാരദേവഗൃഹവാസിനോ ന തേഷാം 
ധര്‍മ്മോനാധര്‍മ്മോ ന ചാനൃതം സര്‍വംസഹാ സര്‍വ 
സമാഃ സമലോഷ്ഠാ ശ്മകാഞ്ചനാഃ യഥോപപന്ന 
ചാതുര്‍വണ്യ ഭൈക്ഷാചര്യം ചരന്തഃ ആത്മാനം 
മോക്ഷ യന്ത ഇതി 


സന്യാസിമാര്‍, കുടീചരന്‍, ബഹൂദകന്‍, ഹംസന്‍, പരമ 
ഹംസന്‍ എന്ന്‌ നാലുവിധമുണ്ട്‌. ഇവയില്‍ കുടീചരന്‍ തന്റെ 
പുത്രാദികളുടെ ഗൃഹങ്ങളില്‍ നിന്നും ഭിക്ഷ സ്വീകരിച്ച്‌ ആത്മ 
വിചിന്തനം ചെയ്യുന്നു. ബഹുദകന്‍ ത്രിദണ്ഡം, കമണ്ഡലു, 
ശികൃപക്ഷം, ജലപാത്രം, പാദുകം, ആസനം, ശിഖ, യജ്ഞോ 
പവീതം, കഷായ വസ്ത്രം എന്നിവ ധരിച്ചും സഞ്ചരിച്ചും ആത്മ 
ധ്യാനനിരതനായി കഴിഞ്ഞുകൂടുന്നു. ഹംസന്‍ ഏകദണ്ഡം 
ധരിച്ചും ശിഖ കൂടാതെയും യജ്ഞോപവീതത്തോടുകൂടി 
ശിക്യം കമണ്ഡലു ഇവ എടുത്ത്‌ ഗ്രാമത്തില്‍ ഒരു രാത്രിയും 
വസിച്ചും ഒന്നോ രണ്ടോ മൂന്നോ രാത്രി കൃച്ഛചാന്്രായണാദി 
കള്‍ സ്വീകരിച്ചും ആത്മവിചിന്തന തല്‍പരരായി കഴിഞ്ഞു 
കൂടുന്നു. പരമഹംസന്‍ ദണ്ഡമില്ലാതെ തലമൊട്ടയടിച്ച്‌ കന്ഥ 
കൌപീനധാരിയായി അവ്യക്ത ചിഹ്നത്തോടെ ധീരനായും ശാന്ത 
നായും ഉന്മത്തനല്ലെങ്കിലും ഉന്മത്തനെന്നു തോന്നിക്കുന്ന 
മട്ടോടെ ത്രിദണ്ഡം, കമണ്ഡലും, ശികൃപക്ഷം, ജലം, പവിത്രം, 
പാത്രം, പാദുകം, ആസനം, ശിഖ, യജേഞാപവീതം എന്നിവ 
ഉപേക്ഷിച്ച്‌ ജീര്‍ണ്ണഗൃഹങ്ങളിലോ ക്ഷേത്രങ്ങലിലോ കഴിയുന്നു. 
അവര്‍ക്ക്‌ ധര്‍മ്മാധര്‍മ്മാവിചിന്തയോ സത്യാസത്യവിവേചനമോ 
ഇല്ല. അവര്‍ എന്തും സഹിക്കാന്‍ കഴിവുള്ളവരും സഹദര്‍ശി 
കളും ചാതുര്‍വണ്യങ്ങളില്‍ നിന്ന്‌ കിട്ടുന്ന ഭിക്ഷ സ്വീകരിച്ച്‌ 
മോക്ഷസാധന ചെയ്യുന്നവരാണ്‌. 


ആശ്രമോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


K 


രകാക്ഷരോപണങ്ഷത്ത ൦ 


ശാന്തിപാഠം 


ഓം. സഹനാവവതു. സഹന ഭുനക്തു. സബ 


വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. മാ 
വിദ്വിഷാ വഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


പരബ്രഹ്മ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷിക്ക 
ട്ടെ. ഞങ്ങള്‍ രണ്ടു പേരും ഒരുമിച്ച്‌ പരിപാലിക്കട്ടെ ഞങ്ങള്‍ 
രണ്ടു പേരും ഒരുമിച്ച്‌ കഴിവുകള്‍ നേടട്ടെ. ഞങ്ങള്‍ 
അന്യോന്യം വിദ്വേഷം പുലര്‍ത്താതിരിക്കട്ടെ. 


1. ഹരിഃ ഓം ഏകാക്ഷരം ത്വക്ഷര്യേ/്രാസ്തി സോമേ 
സുഷുമ്നയാം ചേഹ ദ്ൃയഡ്രീ സ ഏകഃ ത്വം വിശ്വഭൂര്‍ 
ഭുതപതിഃ പുരാണഃ പര്‍ജന്യ ഏകോ ഭുവ നസ്യ 
ഗോപ്താ 


2. വിശ്വേ നിമഗ്നപദവീഃ കവീനാം | 

ത്വം ജാതവേദോ ഭുവനസ്യ നാഥഃ | 

അജാതമഗ്രേ സ ഹിരണ്യ രേതാ | 

യജ്ഞസ്ത്വ മേവൈക വിഭൂഃ പൂരാണഃ 
3. പ്രാണഃ പ്രസൂതി ഭുവന സ്യ യോനിര്‍ | 

വ്യാപ്തം ത്വയാ ഏകപദേന വിശ്വം | 

ത്വം വിശ്വയോനി പരാ സ്വഗര്‍ഭേ | 

കുമാര ഏകോ വിശിഖഃ സുധന്മാ 
4. വിതത്യബാണം തരുണാര്‍ക്കവര്‍ണ്ണം | 

വ്യോമാന്തരേ ഭാസി ഹിരണൃഗര്‍ഭഃ | 

ഭാസാത്വയാ വ്യോമ്നി കൃതഃ സുതാര്‍ക്ഷ്യ | 

സ്ത്വം വൈ കുമാരസ്ത്വമരിഷ്ടനേമിഃ 
5. ത്വം വ്രജഭൃദ്ഭൂതപതിസ്ത്വമേവ | 

കാമഃ പ്രജാനാം നിഹതോ/ സിസോമേ | 

സ്വാഹാസ്വാധായച്ച വഷ്ടകരോതി | 

രുദ്രാ പശുനാം ഗുഹയാനിമഗ്നം. 

അല്ലയോ ഭഗവാനെ, അക്ഷരനായ അങ്ങ്‌ സോമന്റെ രൂപ 

ത്തിലും സുഷുമ്നാമാര്‍ഗ്ഗത്തില്‍ കൂടിയും ഈ സഹ്രസാരപ 
ത്മത്തില്‍ ധ്യാനിച്ചാല്‍ സത്താമാത്രത്തില്‍ നിലകൊള്ളുന്ന 
ഒരേ പരമതത്വമാകുന്നു. ഏകാക്ഷരത്തില്‍ അവശേഷിക്കുന്നു. 
ഭഗവാനെ, ഏകാക്ഷരമായ പര്രമഹ്മസ്വരൂപന്‍ അങ്ങുതന്നെ 
യാണ്‌. പ്രപഞ്ചകാരണസ്വരുപനും പുരാണപുരുഷനും അങ്ങു 
തന്നെ. അങ്ങ്‌ ജാതവേദസ്സും ഭുവനത്തിന്റെ നാഥനുമാണ്‌. 
ഹിരണ്യരേതസ്സും യജ്ഞസ്വരൂപനുമാണങ്ങ്‌. ഭുവനകാരണ 


മായി വര്‍ത്തിക്കുന്നത്‌ അങ്ങാണ്‌. അങ്ങയുടെ ഏകപാദത്തില്‍ 
വിശ്വമെല്ലാം വ്യാപിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയന്താ 


വെന്നനിലയില്‍ കുമാരസ്വരുപനും വില്ലാളിയും അങ്ങുതന്നെ 
അങ്ങയുടെ പ്രകാശം കൊണ്ടുതന്നെ സൂര്യന്‍ ആകാശത്തില്‍ 
പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. കാര്‍ത്തികേയരുപത്തിലുള്ള 
ദേവസൈന്യാധിപനും അരിഷ്ട നേമിയും അങ്ങാണ്‌. ഇന്ദ്ര 
രൂപത്തില്‍ അങ്ങ്‌ വ്രജം ധരിക്കുന്നു. തുദ്രരൂപത്തില്‍ സകല 
ജീവികളുടെയും സ്വാമിയായി വര്‍ത്തിക്കുന്നത്‌ അങ്ങാണ്‌. ചന്ദ്ര 
ലോകത്തില്‍ പിതൃക്കളുടെ കാമരുപവും വേറെയാരുമല്ല. ദേവ 
ന്മാരുടെയും പിതൃക്കളുടെയും തൃപ്തിക്കുവേണ്ടി യജ്ഞശ്ര 
ദ്ധാദികളില്‍ ചെയ്യപ്പെടുന്ന സ്വാഹയും സ്വധയും വഷട്‌ 
കാരവും അങ്ങുതന്നെയാകുന്നു. ജീവികളുടെ ഹൃദയങ്ങളില്‍ 
വ്യാപിച്ചിരിക്കുന്നത്‌ അങ്ങാകുന്നു. 
6. ധാതാവിധാതാ പവനഃ സുപര്‍ണ്ണോ | 

വിഷ്ണുര്‍ വരാഹോ രജനീരഹശ്ച | 

ഭൂതം ഭവിഷ്യത്‌ പ്രഭവഃ ക്രിയാശ്ച | 

കാലഃ ക്രമാസ്ത്വം പരമാക്ഷരം ച 
7. ടൂചോ യജുംഷി പ്രസവന്തി വശ്രതാത്‌ | 

സാമാനി സ്രമാഡ്വസ്യരന്തരീക്ഷം | 

ത്വം യജ്ഞനേതാ ഹുതഭുഗ്‌ വിഭൂശ്ച | 

രുദ്രസ്തഥാ ദൈത്യഗണാവസുശ്ച 
8. സ ഏഷ ദേവോ ബരഗശ്ച ചക്രേ | 

അന്യോ/ ഭ്യതിഷ്ഠേത തമോനിരുന്ധ | 

ഹിരണ്മയഃ യസ്യ വിഭാതി സര്‍വം | 

വ്യോമാന്തരേ രശ്മിമിമംസുനാഭിഃ 
9. സര്‍വവേത്താ ഭുവനസ്ധ്യ ഗോപ്താ | 

താഭിഃ പ്രജാനാം നിഹിതാ ജനാനാം | 

പ്രേതാ ത്വമേതാ വിചിതം ക്രമാണാം | 

പ്രജാപതിഃ ഛന്ദമയോ വിഗര്‍ഭ 
10. സാമൈശ്ചി ദന്തോ വിരജശ്ചബാഹു | 

ഹിരണ്മയം വേദമിദാം വരിഷ്ഠം | 

യമധ്വരേ ബ്രഹ്മവിദഃ സ്തുവന്തി | 

സാമൈരുജ്ജുര്‍ഭിട്രകതു ഭിസ്ത്വമേവ 

അങ്ങ്‌ പ്രാണരൂപത്തില്‍ ധാതാവും സൃഷ്ടികര്‍ത്താവു 

മെന്ന നിലയില്‍ ശോഭിക്കുന്നു. വിധാതാവും പവനനും ഗരു 
ഡനും വിഷ്ണുവും വരാഹവും രാത്രിയും പകലും ഭൂതഭവി 
ഷ്യദ്വര്‍ത്തമാനങ്ങളും അങ്ങുതന്നെ. സകല ക്രിയകളും കാല 
ഗതിയും അങ്ങുതന്നെ. ആരുടെ മുഖത്തില്‍ നിന്നാണോ 


ജഗ്വേദം യജുര്‍വേദം സാമവേദം എന്നിവ ഉത്ഭവിച്ചത്‌. ആ 
പ്രകാശസ്വരൂപനും അങ്ങാണ്‌. ഏകാദശരുദ്രന്മാര്‍, ദൈത്യ 


P 


ന്മാര്‍, വിരാട്‌ സ്വരൂപന്‍, സൂര്യാദികളില്‍ തിളങ്ങുന്ന രശ്മി 
കള്‍, അന്തര്യാമി സകലതും അങ്ങാണ്‌. ഹിരഞ്ചയനും വേദ 
വിത്തുകളില്‍ വരിഷ്ഠനും ആയ അങ്ങയെ വേദവിത്തുകള്‍ 
സ്തുതിക്കുന്നു. സാമങ്ങള്‍, യജുസ്സുകള്‍, ജക്കുകള്‍ ഇവയാ 
ലെല്ലാം സ്തുതിക്കപ്പെടുന്നതും അങ്ങാകുന്നു. 
1. ത്വം സ്ത്രീ പുമാംസ്ത്വം ച കുമാര ഏക | 
സ്ത്വം വൈ കുമാരീവ്യഥ ഭൂസ്ത്വമേവ | 
ത്വമേവ ധാതാ വരുണശ്ചരാജാ | 
ത്വം വത്സരോ / ഗ്നിര്‍യമ ഏവ സര്‍വം. 
12. മിത്രൻ സുവര്‍ണ്ണശ്ചന്ദ്ര ഇന്ദ്രോ വരുണോ | 
രുദ്രസ്ത്വഷ്ടാ വിഷ്ണുഃ സവിതാ 
ഗോപതിസ്ത്വംത്വം | 
വിഷ്ണുര്‍ഭൂതാനി തു ത്രാസി ദൈത്യാം | 


സ്ത്വയേവൃതം ജഗദുദ്ഭവഗര്‍ഭ- 


K 


13. ത്വം ഭൂര്‍ഭുവസ്വസ്ത്വം ഹിസ്വയംഭൂരഥ 
വിശ്വതോമുഖഃ | 


യ ഏവംനിത്യം വേദയതേ ഗുഹാശയം | 


പ്രഭും പുരാണം സര്‍വഭുതം ഹിരണ്മയം 
ഹിരണ്മയം ബുദ്ധിമതോം പരാഗതിം | 


സബുദ്ധിമാന്‍ ബുദ്ധിമതീത്യ തിഷ്ഠതീത്യു 
പനിഷത്ത്‌ 


സ്ത്രീ, പുരുഷന്‍, കുമാരന്‍, കുമാരി, ഭൂമി, ധാതാവ്‌, 
വരുണന്‍, രാജാവ്‌, മത്സരം, അഗ്നി, യമന്‍, മിശ്രന്‍, 
സുവര്‍ണ്ണന്‍, ചം.ന്ദ്രന്‍, ഇന്ദ്രന്‍, വരുണന്‍, രുദ്രന്‍, ത്വഷ്ടാവ്‌, 
വിഷ്ണു, സവിതാവ്‌, ഗോപതി, ജഗത്സ്യഷ്ടാവ്‌ എല്ലാം അങ്ങു 
തന്നെ. അങ്ങ്‌ ലോകങ്ങളെ പാലിക്കുന്നു. ഭുഃ, ഭുവഃ, സ്വഃ 
വിശ്വതോമുഖന്‍ സര്‍വഭൂതന്‍ സകലതിനും ഏകാശ്രയം ഈ 
നിലയിലെല്ലാം വിരാജിക്കുന്നതും അങ്ങുതന്നെ. അങ്ങയെ 
അറിയുന്നവന്‍ അവിദ്യാ ജനിതമായ ഭ്രമബുദ്ധി അസ്തമിച്ച്‌ 
ജീവന്മുക്തനായി ഭവിക്കുന്നുവെന്ന്‌ ഉപനിഷത്ത്‌ 


ഏകാക്ഷരോപനിഷത്ത്‌ സമാപിച്ചു. 


Rn Se ന്നെ 


പ കാരുദ്രോപണ്്ഷഘത്ത്‌ ൭ 
യ 


ശാന്തിപാഠം 


ഓം സഹനാവവതു സഹന ഭുനക്തു സഹ 
വീര്യം കരവാവൈ. തേജസ്വിനാവധീത മസ്തു, മാ 
വിദ്വിഷാവഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പര്രബഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷിക്ക 
ട്ടെ. ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്കട്ടെ. 
ഞങ്ങള്‍ ഒരുമിച്ച്‌ ശക്തിപ്രാപിക്കട്ടെ. ഞങ്ങളുടെ വിദ്യ തേജ 
സ്വിയായിരിക്കട്ടെ. ഞങ്ങള്‍ പരസ്പരം ദ്വേഷിക്കാതിരിക്കട്ടെ. 
ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ദേവാ ഹ വൈ ഭഗവന്തമ്രബുവന്‍ - “അധീഹി ഭഗ 
വന്‍ ബ്രഹ്മ വിദ്യാം. 


ഒരു ഘട്ടത്തില്‍ ദേവന്മാരെല്ലാവരും ചേര്‍ന്ന്‌ പ്രജാപതി 
യായ ബ്രഹ്മാവിനോട്‌ പറഞ്ഞു:- “ഭഗവാനേ, ഞങ്ങള്‍ക്ക്‌ 
ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരുക.” 


2. സ പ്രജാപതിരബ്രവിത്-” സശിഖാന്‍ കേശാന്‍ 
നിഷ്കൃഷ്യ വിസൃജ്യയ യജേഞാപവീതം നിഷ്കൃ 


ഷ്യ പുത്രം ദൃഷ്ട്വാ ത്വം ബ്രഹ്മാത്വം യജ്ഞകൃഷ്യ 
പുത്രം ദൃഷ്ട്വാ ത്വം ബ്രഹ്മാത്വം യജ്ഞസ്ത്വം വഷ 
ട്കാരസ്ത്വമോങ്കാരസ്ത്വം സ്വാഹാത്വം സ്വധാ ത്വം 
ധാതാ ത്വം വിധാതാ ത്വം പ്രതിഷ്ഠാ /സീത വദേത്‌. 
അഥ പുത്രോ വദതൃഹം ബ്രഹ്മാഹം യജേഞാഹം 
വഷട്കാരോ/ ഹമോങ്കാരോഹം സ്വാഹാഹം സ്വധാഹം 
വിധാതാഹം ത്വഷ്ടാഹം പ്രതിഷ്ഠാസ്മിതി. 


ബ്രഹ്മാവ്‌ പറഞ്ഞു:- ശിഖയോടൊപ്പം മുണ്ഡനം ചെയ്ത്‌ 
പൂണൂല്‍ ഉപേക്ഷിച്ച്‌ പുത്രനെ നോക്കി “നീ (്രഹ്മാവും 
യജ്ഞവുമാകുന്നു; നീ തന്നെയാണ്‌ വഷട്ങ്കാരവും ഓങ്കാര 
വും. നീ തന്നെയാണ്‌ സ്വാഹായും സ്വധായും ധാതാവും 
വിധാതാവും പ്രതിഷ്ഠയും” എന്ന്‌ പറയണം. അതിനെത്തു 
ടര്‍ന്ന്‌ പുത്രന്‍ പറയണം - “ഞാന്‍ ബ്രഹ്മാവും യജ്ഞവും 
വഷട്കാരവും ഓങ്കാരവും സ്വധായും സുഖയും ധാതാവും 
വിധാതാവും ത്വഷ്ടാവും പ്രതിഷ്ഠയും ആകുന്നു എന്ന്‌. 


3. താന്യേതാന്യനു (ര്വജന്നശരുമാപാതയേത്‌ യദശ്രു 
മാപാതയേത്‌ പ്രജാം വിച്ഛിന്ദ്യാത്‌ പ്രദക്ഷിണ 


P 


മാവ്യത്ത്യത ച്ചൈതച്ചാന വേക്ഷമാണാഃ 
യന്തി സസ്വര്‍ഗ്ഗോ ഭവതി. 


പ്രത്യാ 


പിന്നീട്‌ പരിര്രാജകനായി ഗൃഹം കൈവിട്ട്‌ പുത്രമി്രാ 
ദികള്‍ അനുഗമിക്കുമ്പോള്‍ കണ്ണീരൊഴുക്കരുത്‌. എന്തെന്നാല്‍ 
അശ്രുപാതം സന്തതി നാശകാരണമാണ്‌. മറ്റുള്ളവര്‍ സന്യാ 
സിയെ പ്രദക്ഷിണം വെച്ച്‌ അങ്ങുമിങ്ങും നോക്കാതെ ഗൃഹ 
ത്തിലേയ്ക്ക്‌ മടങ്ങണം. ഇങ്ങനെയുള്ള സന്യാസി സ്വര്‍ഗ്ഗം 
പ്രാപിക്കുന്നു. 


4. ബ്രഹ്മ ചാരീ വേദമധീത്യ വേദോക്താ ചരിത ബ്രഹ്മ 
ചര്യോദരാനാഹൃത്യ പുത്രാനുത്‌ പാദ്യ താനനുരൂപ 
വാദിഭിര്‍ വിതത്യോഷ്ട്വാ ച ശക്തിതോ യ ജൈഞഃ 
തസ്യ സന്യാസോ ഗുരുഭിരനുജ്ഞാതസ്ധ്യ ബാന്ധ 
വൈശ്ച സോ/രണ്യം പരേത്യ ദ്വാദശ രാത്രം പയ 
സാഗ്നി ഹോത്രം ജുഹുയാത്‌. ദ്വാദശരാത്രം പായോഭ 
ക്ഷാസ്യാത്‌. ദ്വാദശരാത്രസ്യാന്തേ അഗ്നയേ വൈശ്വാ 
നരായ പ്രജാപതയേ ച പ്രാജാപത്യം ചരുവൈ 
ഷ്ണവം ത്രിപാലമഗ്നിം സംസ്ഥിതാനി പൂര്‍വാണി 
ദാരു പാത്രാണ്യഗനന ജുഹുയാത്‌. മൃണ്‍മയാന 
യപ്സു ജൂഹുയാത്‌ തൈജസാനി ഗുരവേ ദദ്യാത്‌. 
മാത്വം മാമപഹായ പരാഗാഃ നാഹം ത്വാമപഹായ പരാ 
ഗാമിതി. ഗാര്‍ഹപത്യ ദക്ഷിണാഗ്നാവാഹവനീയേ 
ഷ്വരണി ദേശാദ്‌ ഭസ്മമുഷ്ടിം പിബേദിത്യേകേ. സശി 
ഖാന്‍ കേശാന്‍ നിശ്കൃഷ്വ വിസൃജ്യ യജേഞാപ 
വീതം ഭുഃസ്വാഹേത്യുപ്സു ജുഹുയാത്‌. തത ഉനര്‍ധ്വ 
മന ശനമപാഠ പ്രവേശ്മഗ്നി പ്രവേശം വീരാധ്വാനം 
മഹാപ്രസ്ഥാനം വൃദ്ധാശ്രമം വാ ഗച്ഛേത്‌. പയസായം 
്രാശ്നീയാത്‌ സോ സ്യ സായം ഹോമഃ. യത്പ്രാതഃ 
സോയം പ്രാത- യദ്ദര്‍ശേ തദ്ദര്‍ശനം. യത്‌ പൌര്‍ണ്ണ 
മാസ്യേ തത്‌ പൌര്‍ണ്ണമാസ്യം. യദ്വസന്തേ കേശശ്മ 
ശ്രുലോമാനഖാനി വാപയേത്‌ സോ സാഗ്നി 
നിഷ്ടോമഃ 


ബ്രഹ്മചര്യമനുഷ്ഠിച്ച്‌ വേദാധ്യയനം ചെയ്ത്‌ യവന 
ത്തില്‍ വിവാഹിതനായി പുത്രന്മാരുണ്ടായതിനുശേഷം അവരെ 
പഠിപ്പിച്ച്‌ സുയോഗ്യരാക്കി യഥാശക്തി യജ്ഞാദികര്‍മ്മങ്ങള്‍ 
അനുഷ്ഠിക്കണം. പിന്നെ ഗൃഹത്തിലുള്ളവരോടും ഗുരുജന 
ങ്ങളോടും അനുവാദം വാങ്ങി സന്യാസം സ്വീകരിക്കാം. സന്യാ 
സിയായാല്‍ പന്ത്രണ്ടു രാര്രി വനത്തില്‍ ക്ഷീരഹവനം 
ചെയ്ത്‌ ക്ഷീരാഹാരം മാത്രം കഴിക്കണം. പന്ത്രണ്ടു രാത്രി 
കഴിഞ്ഞാല്‍ വിഷ്ണുവിനെയും പ്രജാപതിയെയും സംബന്ധി 
ക്കുന്ന ചരുവിനെ വൈശ്വാനരാഗ്നിക്കും പ്രജാപതിക്കും 
വേണ്ടി ഹവനം ചെയ്യണം ഈ ചരു മൂന്നു മണ്‍കട്ടകള്‍കൊണ്ട്‌ 
തയ്യാറാക്കാം. പിന്നെ മരപ്പാത്രങ്ങള്‍ അഗ്നിയില്‍ ഹോമിച്ച്‌ 
മണ്‍പാത്രങ്ങള്‍ ജലത്തില്‍ എറിയണം. സ്വര്‍ണ്ണപ്പാര്രങ്ങളും 
മറ്റും ഗുരുവിന്‌ ദാനം ചെയ്ത്‌ പറയണം: “അങ്ങ്‌ എന്നെ 
ഉപേക്ഷിച്ച്‌ ദുരെയെങ്ങും പോകരുത്‌. ഞാനും അങ്ങയെ വിട്ട്‌ 
പോകില്ല. ശാസ്ത്രവിധിയനുസരിച്ചുള്ള കര്‍മ്മങ്ങള്‍ അനു 
ഷ്ഠിച്ച ശേഷം ഗാര്‍ഹപത്യാഹവനീയ ദക്ഷിണാഗ്നികളില്‍ 
നിന്നും ഒരു പിടി ഭസ്മം എടുത്ത്‌ ഭക്ഷിക്കണം. ശിഖയോ 


ടൊപ്പം മുണ്ഡനം ചെയ്യുമ്പോള്‍ പൂണുല്‍ രി “ഓം 

ഭൂസ്വാഹാ' എന്നുച്ചരിച്ച്‌ അത്‌ ജലത്തിലെറിയണം. പിന്നെ 

ഇഷ്ടമുള്ള യോഗക്രിയ ചെയ്യാം. അങ്ങനെ അനേശനത്താലോ 
ജലപ്രവേശത്താലോ അഗ്നിപ്രവേശത്താലോ മഹാപ്രസ്ഥാന 
ത്തിലൂടെയോ ജീവിതം അവസാനിപ്പിക്കണം. അല്ലങ്കില്‍ ഏതെ 
ങ്കിലും വൃദ്ധസന്യാസിയുടെ ആശ്രമത്തില്‍ താമസിക്കാം. 

പാലോ വെള്ളമോ ചേര്‍ത്തു സന്യാസി എന്തുകഴിക്കുന്നോ 

അതു തന്നെ അയാളുടെ ഹവനം. അമാവാസീദിവസം ഭക്ഷി 

ക്കുന്ന ആഹാരത്തിന്‌ ദശയജ്ഞമെന്നും പൌര്‍ണ്ണമാസിയില്‍ 
കഴിക്കുന്ന ആഹാരത്തിന്‌ പൌര്‍ണ്ണമാസി യജ്ഞമെന്നും പറ 

യുന്നു. വസന്ത കാലത്ത്‌ മുടിയും താടിയും മീശയും 

മുണ്ഡനം ചെയ്യുന്നത്‌ അയാളുടെ അഗ്നിഷ്ടോമമാകുന്നു. 


സംന്യാസ്യാഗ്നിം പുനരാവര്‍ത്തയേന്മൃത്യുര്‍ ജയ 
മാവഹമിത്യധ്യാത്മമന്ത്രന്‍ പഠേത്‌. സ്വസ്തി സര്‍വ 
ജീവേഭ്യ ഇത്യുത്തോ/ ത്മാനമനന്യംധ്യായന്‍ ഉധ്വ 
ബാഹൂര്‍ വിമുക്ത മാര്‍ഗ്ഗോ ഭവേത്‌. അനികേതശ്ചരേ 
ത്‌. ഭിക്ഷാശീ യത്‌ കിഞ്ചിന്നാദ്യാത്‌ ലവൈകം നധാ 
വയേത്‌ ജന്തുരക്ഷണാര്‍ത്ഥം വര്‍വര്‍ജ്ജം ഇതി. തദവി 
ശ്ലോകാഃ ഭവന്തി! 


സംന്യാസം കൈവരിച്ചതിനുശേഷം അഗ്ന്യാധാനമരുത്‌. 
ആധ്യാത്മിക 480 മന്ത്രങ്ങള്‍ ജപിക്കുക മാത്രമേ ചെയ്യാവൂ. 
സകല ജീവികള്‍ക്കും മംഗളം ഭവിക്കട്ടെ എന്ന പ്രാര്‍ത്ഥന 
യോടുകുടി ഉര്‍ധ്വ ബാഹുമായി മാര്‍ഗ്ഗത്തില്‍ സഞ്ചരിക്കണം. 
ഗൃഹം വെടിയണം; ഭിക്ഷാന്നം കൊണ്ട്‌ സംതൃപ്തിയടയണം. 
ഒരിടത്ത്‌ തന്നെ കഴിയരുത്‌. വര്‍ഷകാലങ്ങളില്‍ എവിടെയെ 
ങ്കിലും താമസിക്കാം. അതിനെ സംബന്ധിക്കുന്ന ശ്ലോകങ്ങള്‍. 


1. കുണ്ഡകാം “ചമസം' ശിക്യം ത്രിവിഷ്ടപമുപാ 
നഹ 
ശീതോപഘാതിനീം കന്ഥം കപീനാച്ഛാ ദനം തഥാ 
2. പവിത്രം സ്നാനശാടിം ച ഉത്തരാ സാഗമേവ ച | 


യജേഞാപവീതം വേദാംശ്ച സര്‍വം തദ്‌ 
വര്‍ജയേദ്യതിഃ 


3. സ്നാനം പാനം തഥാ ശാചമദ്ഭിഃ 
പൂതാഭിരാചരേത്‌ | 


നദീപുളിന ശായീസ്യാ ദ്ദേവാ ഗാരേഷു വാ സ്വപേത്‌ 


4. നാത്യര്‍ത്ഥം സുഖദുഃഖാഭ്യം ശരീരമുപ 
താപയേത്‌ | 


സ്തുയമാനോ ന തുഷ്യതേ നിന്ദിതോ ന 
ശപേത്പരാന്‍ 


5. ബ്രഹ്മചര്യേണ സംതിഷ്ഠേദ്പ്രമാദേന മസ്കരര്‍ീ | 


ദര്‍ശനം സ്പര്‍ശനം കേളിഃ കീര്‍ത്തനാ 
ഗുഹൃഭാഷണം 


6. സങ്കല്പോ /ധ്യവസായശ്ച ക്രിയാ നിര്‍വൃത്തി 
രേവച| 


ഏതെന്മൈുനമഷ്ടാംഗം പ്രവദന്തി മനീഷണാ 


I 


7. വിപരീതം ബ്രഹ്മര്യ മനുഷ്ഠേയം മുമുക്ഷു ഭി; യജ്ജ 
ഗത്‌ ഭാസകം ഭാനം നിത്യം ഭാതി സ്വതഃ സ്ഥുരത്‌. 


കമണ്‍ണ്ഡലും, ചമസമെന്ന യജ്ഞപാത്രം ശിക്യം ഗ്രപി 
ദാം, ചെരുപ്പ്‌, കന്ഥ (കോണകത്തിനു മീതെ ധരിക്കുന്ന 
വസ്ത്രം) സ്നാന ശേഷം ധരിക്കാനുള്ള വസ്ത്രം കുശാസ 
നം, യജ്ഞോപവിതം എന്നിവയും വേദാധ്യയന വും 
സന്യാസി കൈവെടിയണം. സ്നാന പാനശാചാദികള്‍ ശുദ്ധ 
ജലം കൊണ്ടായിരിക്കണം. നദീതടങ്ങളിലോ ദേവാലയങ്ങ 
ളിലോ താമസിക്കണം. അധികം വിശ്രമം അരുത്‌. പ്രശംസി 
ക്കുമ്പോള്‍ സന്തോഷമോ നിന്ദിക്കുമ്പോള്‍ കോപമോ പാടി 
ല്ല. ആരെയും അസഭ്യം പറയരുത്‌. ആലസ്യം വിട്ട ബ്രഹ്മ 
ചര്യം പാലിക്കണം. സ്ത്രീകളെ കാണുക, അവരെ സ്പര്‍ശി 
ക്കുക, സംസാരിക്കുക, ഗോപ്യകാര്യങ്ങള്‍ ചിന്തിക്കുക, ക്രീഡി 
ക്കുക, കാമോദ്ദീപക സങ്കല്പങ്ങളില്‍ പെടുക. സമാഗമത്തിന്‌ 
ശ്രമിക്കുക, സമാഗമത്തിലേര്‍പ്പെടുക ഇങ്ങനെ മൈഥുനം എട്ടു 
വിധമെന്ന്‌ പണ്ഡിതന്മാര്‍ പറയുന്നു. മുമുക്ഷുക്കളായ സന്യാ 
സിമാര്‍ മൈഥുനാദികള്‍ വെടിഞ്ഞ്‌ പരിപൂര്‍ണ്ണമായ ബ്രഹ്മ 
ചര്യം കൈക്കൊള്ളണം. 


8. സ ഏവ ജഗതഃ സാക്ഷീ സര്‍വാത്മാ വിമലാ 
കൃതിഃ | 

പ്രതിഷ്ഠാ സര്‍വ ഭൂതാനാം പ്രജ്ഞാനഘന 
ലക്ഷണഃ 


9. നകര്‍മ്മണാ ന പ്രജയാ ന ചാന്യേന പി 
കേന ചിത്‌ | 


ബ്രഹ്മവേദനമാത്രേണ ബ്രഹ്മാപ്നോ ത്യേവ മാനവഃ 


10. തദ്ധിദ്യാവിഷയം സ്രഹ്മ സത്യജ്ഞന 
സുഖാദ്വയം | 


സംസാരേ ച ഗുഹാവാച്ച്യേ മായയജ്ഞാനാഭി 
സംജ്ഞതേ 


1. നിഹിതം ബ്രഹ്മ യോ വേദ പരമേ വ്യോമ്നി 
സംജ്ഞതേ | 


സോ /ശ്നുതേ സകലാന്‍ കാമാസ ക്രമേണൈ 
വ ദ്രിജോത്തമ 


12. പ്രതൃഗാത്മനാ മജ്ഞാന മായാ ശക്തേശ്ച 
സാക്ഷിണം | 


ഏകം ബ്രഹ്മാഹമസ്മീതി ബ്രഫൈവ ഭവതി സ്വയം. 


സ്വയം പ്രകാശവും നിത്യര്രകാശസ്വരൂപവുമായ 
ആത്മാവു തന്നെയാണ്‌ വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നത്‌. അതു 
തന്നെ സ്വച്ഛസ്വരൂപി വിശ്വസാക്ഷിയും സര്‍വാത്മാവും. 
പ്രജ്ഞാനഘസനസ്വരുപം കര്‍മ്മം കൊണ്ടോ സാധന കൊണ്ടോ 
മനുഷ്യന്‍ ബ്രഹ്മത്തെ പ്രാപിക്കാന്‍ സാധ്യമല്ല. ബ്രഹ്മം അദ്വി 
തീയവും സത്യജ്ഞാനാനന്ദ സ്വരൂപവുമാണ്‌. ആ ബ്രഹ്മം 
പരമ വ്യോമമെന്നു പേരോടുകുടിയ തന്റെ നിത്യധാമത്തില്‍ 
വിരാജിക്കുന്നു. ജ്ഞാനംകൊണ്ടേ അതിനെ അറിയൂ. 
അതിനെ അറിയുന്നവന്റെ സര്‍വാഭിലാഷങ്ങളും സാധിക്കു 
ന്നു. “ഞാന്‍ ഏകമായ ബ്രഹ്മമാണ്‌ എന്ന ഭാവനയോടെ ബ്രഹ്മ 


ത്തിനും തനിക്കും ഭേദമില്ലെന്ന ബുദ്ധിയോടെ Tea 
ത്തിനും മായയ്ക്കും സാക്ഷിഭൂതമായ ബ്രഹ്മത്തെ അറിയുന്ന 
ജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു. 


13. ര്രഹ്മഭുതാത്മനസ്തസ്മാദേത സ്മാച്ഛക്തി 
മിശ്രിതാത്‌ | 


അപഞ്ചീകൃത ആകാശ സംഭുതോരജ്ജു 
സര്‍പ്പവത്‌. 
14. ആകാശ വായു സംജ്ഞസ്തു സ്പര്‍ശോ/ പഞ്ചീ 
കൃതഃപുനഃ | 
വായോരഗ്നിസ്തഥാ ചാഗ്നേരാപപ അദ്ഭ്യോ 
വസുന്ധരാ 


15. താനിഭൂതാനി സൂക്ഷ്മാണി പഞ്ചീകൃത്യേ 
ശ്വര സ്തദാ | 


തേഭ്യ ഏവ വിസൃഷ്ടം തത്‌ സ്രഹ്മാണ്ഡാദി 
ശിവേന ഹ 


16. ര്രഹ്മാണ്ഡസ്യേദരേ ദേവാ ദാനവവാഃ 
യക്ഷ കിന്നരാഃ 
മനുഷ്യാഃ പശുപക്ഷ്യാദ്യാസ്തത്തത്‌ 
കര്‍മ്മാനുസാരതഃ 
17. അസ്ഥിസ്നായ്‌ വാദിരുപോ/യം ശരീരം 
ഭാതിദേ ഹിനാം | 


യോ/യമന്നമയോ ഹ്യാത്മാ ഭാതി സര്‍വശരീരിണഃ 


വളഞ്ഞുകിടക്കുന്ന കയറുകാണുമ്പോള്‍ സര്‍പ്പമെന്ന 
ഭ്രമം ഉണ്ടാകുന്നതുപോലെയാണ്‌ ബ്രഹ്മരൂപമായ ഈ ആത്മാ 
വില്‍നിന്നും ശബ്ദതന്മാത്ര ഉണ്ടായിട്ടുള്ളത്‌. പിന്നെ വായുരൂ 
പത്തിലുള്ള അപഞ്ചികൃതമായ തന്മാത്ര ആകാശത്തില്‍ 
നിന്നുമുണ്ടായി, പരമാത്മാവ്‌ സൂക്ഷ്മ തത്വങ്ങളെ പഞ്ചീക 
രിച്ച്‌ അവ മുഖേന ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു. ര്രഹ്മാ 
ണ്ഡത്തില്‍ കര്‍മ്മാനുസരണം ദൈത്യന്മാര്‍, ദേവന്മാര്‍, യക്ഷ 
ന്മാര്‍, കിന്നരന്മാര്‍, മനുഷ്യര്‍, പക്ഷിമൃഗാദികള്‍ എന്നീ വിഭിന്ന 
വര്‍ഗ്ഗങ്ങളുണ്ടായി. മാംസാസ്ഥിനിര്‍മ്മിതമായ ശരീരവും കര്‍മ്മാ 
നുസരണം. തന്നെയാണ്‌ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്‌. എല്ലാ 
ശരീരികളുടെയും അന്നമയമായ ഈ സ്ഥുലദേഹം പ്രത്യക്ഷ 
മായിക്കാണപ്പെടുന്നുണ്ടല്ലോ. അതില്‍ നിന്ന്‌ ഭിന്നമായി പ്രാണ 
മയാത്മാവ്‌ എന്ന്‌ ഒന്നുകൂടിയുണ്ടെന്ന്‌ മനസ്സിലാക്കണം. 


18. തതഃപ്രാണമയോ ഹ്യാത്മാ വിഭിന്നശ്ചാന്തര 
സ്ഥിതഃ | 


തതോ വിജ്ഞാന ആത്മാതു തതോ/ ന്യ 


ശ്ചാന്തരഃ സ്വതഃ | 
19. ആനന്ദമയ ആത്മാതു തതോന്യശ്ചാന്തരഃസ്ഥിതഃ 
യോ/യമന്നമയഃ സോയം പൂര്‍ണ്ണഃപ്രാണമയേന തു 


20. മനോ മയേന പ്രാണോ പി തഥാ പൂര്‍ണ്ണഃ 
സ്വഭാവതഃ | 


തഥാ മനോമയോ ഹ്യാത്മാ പൂര്‍ണ്ണോ ജ്ഞന 
മയ തൂ 


D 


21. ആനന്ദേന സദാ പൂര്‍ണ്ണഃ സദാജ്ഞാനമയഃ 
സുഖം | 

തഥാനന്ദമയ ശ്ചാപപി ബ്രഹ്മണോ /ന്യേന 
സാക്ഷിണഃ 


ആത്മാവ്‌ ഈ ആനന്ദമയാത്മാവില്‍ വസിക്കുന്നു. 
വിജ്ഞാനാത്മകമായ ആത്മാവിനുള്ളിലും സൂക്ഷ്മാതിസൂ 
ക്ഷ്മമായ ഒരു ആനന്ദമയാത്മാവുണ്ട്‌. ്രാണമയമായ ആത്മാ 
വിനാല്‍ ആനന്ദമയമായ ആത്മാവ്‌ പരിപൂര്‍ണ്ണമാണ്‌. മനോമ 
യാത്മാവ്‌ വിജ്ഞാനമയാത്മാവിനെക്കൂടാതെ പൂര്‍ണ്ണമാകയില്ല 
ആനന്ദമയമായ ആ ആത്മാവില്‍ നിന്നും ഭിന്നമായി മറ്റൊരാ 
ത്മാവു കൂടിയുണ്ട്‌. അത്‌ സര്‍വവ്യാപിയും സര്‍വാന്തര്യാമിയും 
പരിപൂര്‍ണ്ണവുമായ ബ്രഹ്മമാകുന്നു. ഇതുതന്നെ ആനന്ദമയാ 
ത്മാവിനെ പൂര്‍ണ്ണമാക്കുന്നത്‌. 


22. സര്‍വാന്തരേണ പൂര്‍ണ്ണശ്ച ബ്രഹ്മ നാന്യേന 
കേനചിത്‌ | 
യദിദം ബ്രഹ്മപുച്ഛാഖ്യം സത്യ ജ്ഞാനാദ്വയാത്മകം 


23. സാരമേവ രസം ലബ്ധോ സാക്ഷാദ്ദേഹീ 
സനാതനം | 


സുഖീ ഭവതി സര്‍വത്ര അന്യഥാ സുഖതാ കുതഃ 


24. അസത്യസ്മിന്‍ പാരനന്ദേ സ്വാത്മഭൂതേ 7 
ഖിലാത്മനാം | 


കോ ജീവതി നരോ ജന്തു കോവാ നിത്യം 
വിചേഷ്ടതേ 


25. തസ്മാത്‌ സര്‍വാത്മനാ ചിത്തേ ഭാസമാനോ 
ഹൃസൌനരഃ 


ആനന്ദയതി ദുഃഖാഡ്യം ജീവാത്മാനം സദാ ജനഃ 


26. യദാഹ്യേവൈഷ ഏതസ്മിന്നദൃശ്യ 
ത്യാദിലക്ഷണേ | 


നിര്‍ഭേദം പരമാ ദ്വൈതം വിന്ദതേ ച മഹായതിഃ 
27. തദേവാ ബയമത്യന്ത കല്യാണം പരമാമൃതം | 


സദ്രൂപം പരമം ബ്രഹ്മ ത്രിപരിച്ഛേദവര്‍ജ്ജിതം 


പക്ഷേ ആ ബ്രഹ്മത്തെ പൂര്‍ണ്ണമാക്കി നാരുമില്ല. ബ്രഹ്മം 

സ്വയം പൂര്‍ണ്ണമാണ്‌. ഈ ബ്രഹ്മം തന്നെയാണ്‌ സത്യജ്ഞാന 
സ്വരൂപവും സര്‍വാശ്രയഭൂതവും സര്‍വസാരവും രസമയവും 
ആണത്‌. ഈ നൂതതതം പ്രാപിച്ച്‌ ദേഹി സകലവിധത്തിലും 

സുഖിയായി കഴിയുന്നു. ഇവിടെ മാര്രമേ സുഖമുള്ളൂ. ഇത്‌ 

സര്‍വജീവികളുടെയും ആത്മാവാണ്‌. പ്രഹ്മം കൂടാതെ 

ആര്‍ക്കും ജീവിക്കാന്‍ സാധ്യമല്ല. അത്‌ സകലരുടെയും ചിത്ത 
ത്തില്‍ സര്‍വാന്തര്യാമിയായി കുടികൊള്ളുന്നു. ആ പരമപു 

രൂഷന്‍ തന്നെ ദുഃഖാര്‍ത്തര്‍ക്ക്‌ ആനന്ദം നല്‍കുന്നു. ആ പര 

മതത്വത്തില്‍നിന്നും ഭേദരഹിതമായ പരബ്രഹ്മാ ദ്വൈതം പ്രാപി 
ക്കുന്ന ജ്ഞാനി മഹായോഗിയായി തീരുന്നു. ദേശകാലാതീ 

തവും അപിരച്ഛിന്നവും സത്വരൂപവുമായ പരബ്രഹ്മം തന്നെ 
യാണ്‌ അഭയവും പരമബ്രഹ്മാവൃത സ്വരൂപവും മംഗള സ്വരൂ 

പനും. 


K 


വിജാനാതി തദാ തസ്യ ഭയം സ്യാ ന്നാര്ര സംശയഃ 


28. യദാ ഹ്യേവൈഷ ഏതസ്മിന്നല്പന്തരം നരഃ | 


29. അസ്വൈവാനന്ദ കോശേന സ്തം ബാന്തേ 
വിഷ്ണുപൂര്‍വകാ | 
ഭവന്തി സുഖിനോ നിത്യം താരതമ്യ ക്രമേണ തു 


30. തത്തത്‌ പദവിരക്തസ്യ ശ്രോതിയസ്യ 
പ്രസാദിനഃ | 


സ്വരൂപഭൂത ആനന്ദ സ്വയം ഭാതി പരേ യഥാ 


31. നിമിത്തം കിഞ്ചിദാശ്രിത്യ ഖലു ശബ്ദ 
പ്രവര്‍ത്തതെ 


യതോ വാചോ നിവര്‍ത്തന്തേ നിമിത്തം നാമഭാവതഃ 


32. നിര്‍വിശേഷ പരാനന്ദേ കഥം ശബ്ദ 
പ്രവര്‍ത്തതേ 


തസ്മാദേതന്മനഃ സൂക്ഷ്മം വ്യാപൃതം 
സര്‍വ ഗോചരം 


ബ്രഹ്മത്തില്‍ നിന്ന്‌ അല്പമെങ്കിലും അകലെയാണെന്ന്‌ 
കരുതുന്നിടത്തോളം കാലം മനുഷ്യന്‍ നിര്‍ഭയനായിരിക്കാന്‍ 
സാധ്യമല്ല. ചെറിയ പുല്‍കൊടി മുതല്‍ വിഷ്ണുപര്യന്തമുള്ള 
സകലരും ഈ ആത്മകോശത്തില്‍ നിന്നും നിത്യാനന്ദമനുഭ 
വിക്കുന്നു. ഐഹിക പാരര്രിക സുഖങ്ങളില്‍ വിരക്തി 
തോന്നിയ പ്രസന്നചിന്നതനായ ശ്രോത്രിയന്‍ സ്വരൂപഭൂതമായ 
ഈ ആനന്ദം പ്രാപിക്കുന്നു! ശബ്ദം ഉണ്ടാകുന്നത്‌ ഏതെ 
ങ്കിലും നിമിത്തത്തെ ആശ്രയിച്ചാണ്‌. എന്നാല്‍ പഞ്ചതത്വ 
ത്തില്‍ നിമിത്തഭാവം ഉള്ളതിനാല്‍ വാക്ക്‌ അവിടെ പോയി 
മടങ്ങി വരുന്ന സര്‍വവിഷയശുന്യമായ പരമാനന്ദ സ്വരൂപത 
ത്വത്തില്‍ ശബ്ദം എങ്ങനെ നില്‍ക്കാനാണ്‌? മനസ്സ്‌ സൂക്ഷ്മ 
വും വ്യാപൃതവും സര്‍വഗോചരവുമാകുന്നു. 


33. യസ്മാത്‌ ശ്രോത്രത്വഗക്ഷ്യാദി ഖാദി കര്‍മ്മേന്ദ്രി 
യാണി ച വ്യാവൃത്താനി പരം പ്രാപ്തും ന സമര്‍ത്ഥാ 
നി താനി തു 


34. തദ്‌ ബ്രഹ്മാനന്ദമ ദ്വന്വം നിര്‍ഗുണം സത്യചിദ്ഘനം 
വിദിത്വാസാത്മ രൂപേണ ന ബിഭേതി കുതശ്ചന 


35. ഏവം യസ്തു വിജാനാതി സ്വഗുരരൂപ ഭേശതഃ 


സ സാധ്വസാധു കര്‍മ്മാഭ്യാം സദാ ന തപതി ഗപഭു. 


അതിനാല്‍ ഈ മനസ്സ്‌ സൂക്ഷ്മസീമിത ശക്തിയോടെ 
സര്‍വത്ര സഞ്ചരിക്കുന്നു. കാത്‌, കണ്ണ്‌, തൊലി തുടങ്ങിയ 
ഇന്ദ്രിയങ്ങളും ശബ്ദാസ്പര്‍ശം വാക്ക്‌ മുതലായവും പരി 
മിതശക്തിയോടു കൂടിയവയാണ്‌. അതിനാല്‍ അപരതത്വ 
പ്രാപ്തിക്ക്‌ അസമര്‍ത്ഥങ്ങളാണ്‌. ദ്വന്വാതീതനും നിര്‍ഗുണനും 
സത്യസ്വരുപനുമായ ആ ബ്രഹ്മത്തെത്തന്നെ തന്റെ സ്വരൂപ 
മെന്നു ഭാവിക്കുന്ന സാധകന്‍സര്‍വത്ര ഭയരഹിതനാണ്‌. ജിതേ 
ന്രിയനായി ഗുരുപദേശമനുസരിച്ച്‌ പ്രവര്‍ത്തിച്ച്‌ ആത്മസാ 
ക്ഷാത്ക്കാരം നേടി ബ്രഹ്മസ്വരൂപമായ പരമാനന്ദമറിയുന്നു 
വ്യക്തി ഉത്തമാനണെങ്കിലും അല്ലെങ്കിലും സ്വകര്‍മ്മങ്ങളാല്‍ 


2 


ഒരിക്കലും ദുഃഖത്തിനടിപെടുന്നിച്ല. 


36.താപ്ൃയതാപകരൂപേണ വിദാതമഖിലം ജഗത്‌ 


്രത്യഗാത്മതയാ ഭാതി ജ്ഞാനാദ്‌ വേദാന്ത 
വാക്യജാത്‌ 


37. ശുദ്ദമീശ്വര ചൈതന്യം ജീവചൈതന്യ മേവ ച | 
പ്രമാതാ ച പ്രമാണം ച പ്രമേയം ച ഫലം തഥാ 


38. ഇതി സപ്തവിധം പ്രോക്തം ഭിദ്യതേ 
വ്യവഹാരതഃ | 


മായോപാധിവി നിര്‍മുക്തം ശുദ്ധിമത്യ ഭീതിയതേ. 


39. മായാസംബന്ധ തശ്ചേശോ ജീവോ വിദ്യാ 
വശസ്തഥാ 


അന്തഃകരണസംബന്ധാത്‌ പ്രമാണമിതി കഥ്യതേ. 
40. തഥാ തദ്‌ വൃത്തി സംബന്ധാത്‌ പ്രമാണമിതി 


കഥ്യതേ അജ്ഞാതമപി, ചൈതന്യം പ്രമേയമിതി 
യഥ്യതേ 
41. തഥാജ്ഞാതം ച ചൈതന്യം ഫലമിത്യ ഭീ 
ധീയതേ | 
സര്‍വോപാധി വിനിര്‍മുക്തം സ്വാത്മാനം 
ഭാവയേത്‌ സുധീഃ 
42. ഏവം യോ വേദ തത്വേന ബ്രഹ്മ ഭൂയായ 
കല്പതേ | 
സര്‍വവേദാന്തസിദ്ധാന്ത സാരം വച്മി 
യഥാര്‍ത്ഥതഃ | 


K 


സ്വയംമൃത്വാസ്വയം ഭൂത്വാസ്യ മേവാവശിഷ്യതേ. 


ഇത്യുപനിഷത്ത്‌. 


വിഷയം താപകമെന്നും ചിത്തം താപ്യമെന്നും കരുത 
പ്പെടുന്നു. ചിത്തവിഷയങ്ങള്‍ മുഖേനയാണ്‌ സമ്പൂര്‍ണ്ണ 
ലോകവും പരിലക്ഷിതമാകുന്നത്‌. ഇത്‌ പ്രത്യാഗാത്മാവിന്റെ 
രൂപത്തിലെന്ന്‌ വേദാന്തികള്‍ പറയുന്നു. തത്ത്വങ്ങള്‍ ഏഴുവി 
ധത്തിലാണ്‌ ശുദ്ധം, ഈശ്വര ചൈതന്യം, ജീവചൈതന്യം, 
പ്രമാതാ, പ്രമാണം, പ്രമേയം, ഫലം ഇവയാണ്‌ ഏഴു തത്വ 
ങ്ങള്‍. വ്യവഹാരബുദ്ധ്യാ ഇവയ്ക്ക്‌ ഭേദമുണ്ട്‌. ര്രഹ്മ ശുദ്ധ 
ചൈതന്യവും മായോപാധി വിനിര്‍മ്മുക്തവുമാണ്‌. മായാമ 
യനായതുകൊണ്ട്‌ അത്‌ ഈശ്വരനും അവിദ്യയ്ക്ക്‌ വശീഭൂത 
നായതുകൊണ്ട്‌ ജീവനുമാണ്‌. അന്തദകരണ സംബന്ധത്താല്‍ 
അത്‌ ജ്ഞാതാവാണ്‌, അതുകൊണ്ടുതന്നെ പ്രമാതാവുമാണ്‌. 
അന്തര്‍വൃത്തിയില്‍ അതും പ്രമാണമെന്നും പറയപ്പെടുന്നു. 
അജ്ഞാതമായിരിക്കുന്നകാലത്തോളം പ്രമേയമുണ്ട്‌. ചൈത 
ന്യാജ്ഞാതമാകുമ്പോള്‍ അതിനെ ഫലമെന്ന്‌ പറയുന്നു. 
യഥാര്‍ത്ഥ ജ്ഞാനി സര്‍വോപാധി വിനിര്‍മുക്തനാണ്‌. ഈ 
ജ്ഞാനം ഇങ്ങനെ തത്വപരമായിട്ടറിയുന്നവന്‍ (ബഹ്മത്വം 
പ്രാപിക്കാന്‍ അര്‍ഹനാകുന്നു. ചുരുക്കത്തില്‍ ഞാന്‍ സര്‍വ 
വേദാന്തങ്ങളുടെയും സാരം പറഞ്ഞു. കര്‍മ്മമനുസരിച്ചാണ്‌ 
ജീവികള്‍ ജനിക്കുന്നതും മരിക്കുന്നതും. ഇതെല്ലാം ആത്മാ 
വിന്റെ ലീലയാകുന്നു. എന്തെന്നാല്‍ ആത്മാവല്ലാതെ മറ്റൊരു 
തത്വമില്ല എന്ന്‌ ഉപനിഷത്തുകള്‍ വ്യക്തമാക്കുന്നു. 


കഠരുദ്രോപനിഷത്ത്‌ സമാപിച്ചു. 


ലാ 


അങങ ങ്ങ ങ്ങ ങ്ങ ങ്ങ ്ങ ഞ്ഞു. 
പു കല7സഞ്ഞരണ്ദേചെന്ടുഘത്ത്‌ ൦ 


ശാന്തിപാഠം 
ഓം സഹ നാവതു സഹ ന 
ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജ 
സ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഗുരു ശിഷ്യന്മാരായ നമ്മള്‍ രണ്ടുപേരേയും പരബ്രഹ്മം 


സംരക്ഷിക്കട്ടെ. അത്‌ നമ്മളെ രണ്ടുപേരെയും പരിപാലി 


ക്കട്ടെ. നമ്മള്‍ രണ്ടുപേരും ഒരുമിച്ച്‌ കഴിവുകള്‍ ആര്‍ജ്ജി 


ക്കട്ടെ നമ്മുടെ വിദ്വേഷം പുലര്‍ത്താനിടയാകാതിരിക്കട്ടെ. ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം ദ്വാപരാന്തേ നാരദോ 
ബ്രഹ്മണം ജഗാമ-കഥം ഭഗവാന്‍ ഗോം 
പര്യടന്‍ കലിം സന്തരേയമിതി. സഹോവാച 


ബ്രഹ്മാ സാധു പൃഷ്ടോസ്മാ സര്‍വശ്രുതി 
രഹസ്യം 


ഗോപ്യം തച്ഛൃണു യേന കലിസംസാരം 


P 


K 


തരിഷ്യസി ഭഗവതഃ ആദിപുരുഷസ്യ നാ 

രായണസ്യ നാമോച്ചാരണമാത്രേണ നിര്‍ 

ധൂത കലിര്‍ ഭവതി നാരദഃ പുനഃ പ്രപച്ഛ 

തന്നാമ കിമിതി സ ഹോവാച 

ഹിരണ്യ ഗര്‍ഭഃ“ഹരേ രാമ ഹരേ 

രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ 

ഹരേ കൃഷ്ണാ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ” 

ദ്യാപരയുഗാവസാനത്തില്‍ ഒരു ദിവസം നാരദമഹര്‍ഷി 
ബ്രഹ്മാവിനെ സമീപിച്ച്‌ ഇങ്ങനെ ചോദിച്ചു:- “ഭഗവാന്‍, 
ഭൂലോകത്തില്‍ സഞ്ചരിക്കുമ്പോള്‍ എനിക്ക്‌ എങ്ങനെയാണ്‌ 
കലിബാധയില്‍ നിന്ന്‌ മോചനം നേടുവാന്‍ സാധിക്കുന്നത്‌?” 
പ്രസന്ന ചിത്തനായി ബ്രഹ്മാവ്‌ ഇങ്ങനെ പറഞ്ഞു:-“വത്സാ, 
നീ ചോദിച്ച ചോദ്യം എനിക്ക്‌ വളരെ പ്രിയപ്പെട്ടതാണ്‌. സര്‍വ 
വേദമന്ത്രങ്ങളുടേയും നിഗൂഡമായ രഹസ്യം നിനക്ക്‌ ഞാന്‍ 


ഉപദേശിച്ചു തരാം. കലികാലത്തിലെ ദോഷം പരിഹരിക്കുന്ന 
തിന്‌ ഏകമാര്‍ഗ്ഗം ഭഗവാന്‍ ആദിനാരായണന്റെ പരിശുദ്ധനാ 


മോച്ചാരണമാണ്‌.” ആ നാമം എന്താണെന്ന്‌ നാരദന്‍ ചോദിച്ച 
പ്പോള്‍ ബ്രഹ്മാവ്‌ ഇങ്ങനെ പറഞ്ഞു: 
ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ 
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ 
ഹരേ ഹരേ 
2. ഇതി ഷോഡശകം നാമ്നാം കലി 
കല്മഷ നാശനം നാതഃ പരതരോപായഃ 
സര്‍വവേദേഷു ദൃശ്യതേ 
മുകളില്‍ കൊടുത്ത പതിന്നാറുനാമങ്ങളും കലികാല 
ത്തെ പാപം നശിപ്പിക്കുന്നു. ഇതിലും മെച്ചമായ മാര്‍ഗ്ഗം 
വേദശാസ്ത്രാദികളില്‍ പോലും കാണപ്പെടുന്നില്ല. 


3. ഇതി ഷോഡശകലാവൃതസ്യ ജീവസ്യാ 
വരണ വിനാശനം തതഃ പ്രകാശതേ പരം 
ബ്രഹ്മ മേഘാപായേ രവിരശ്മി മണ്ഡലീവേതി 
പുനര്‍ നാരദഃ പ്രപച്ഛ ഭഗവന്‍ കോസ്യ 


വിധിരിതി സർവാ ശുചിരശുചിര്‍വാ 


പംന്‍ ബ്രാഹ്മണ സലോകതാം സമീപതാം 
സരൂപതാം സായുജ്യതാമേതി യദാസ്യ 
ഷോഡശീകസ്യ സാര്‍ദ്ധ്രതികോടിര്‍ 
ജപതി തദാ ബ്രഹ്മഹത്യാം തരതി 

തരതി വീരഹത്യാം സ്വര്‍ണ്ണസ്തേ 

യാത്‌ പൂതോ ഭവതി പിതൃദേവമ 
നുഷ്യാണാമപകരാത്ന്യുതോ ഭവതി 
സര്‍വധര്‍മ്മ പരിത്യാഗപാപാത്‌. സദ്യ 
ശുചിതാമാപ്നുയാത്‌ ക സദ്യോ മുച്യതേ 
സദ്യോ മുച്യതേ ഇത്യുപനിഷത്‌ 


ഹരി ഓം തത്‌ സത്‌ 


ഷോഡശകലാ സമ്പന്നമായ ജീവന്റെ ആവരക്തം ഈ 
നാമത്തിന്റെ സഹായത്താല്‍ വിച്ഛേദിക്കപ്പെടുന്നു. മേഘ 
ങ്ങളില്‍ നിന്നകന്ന സൂര്യന്‍ അധികം പ്രകാശത്തോടെ പ്രശോ 
ഭിക്കുന്നതു പോലെ പര്രഹ്മത്തിന്റെ യഥാര്‍ത്ഥ സ്വരൂപം 
അപ്പോഴാണ്‌ സ്പഷ്ടമായി തെളിയുന്നത്‌. പിന്നെ നാരദന്‍ 
ഇതിന്റെ നാമരൂപവിധിയെന്താണെന്നു ചോദിച്ചപ്പോള്‍ 
ബ്രഹ്മാവ്‌ മറുപടി പറഞ്ഞു:-“ഇതിന്‌ വിശേഷിച്ച്‌ വിധിയൊ 
ന്നുമില്ല. പരിശുദ്ധമോ അപരിശുദ്ധമോ ആയ ഏതവസ്ഥ 
യിലും ഈ നാമം ജപിക്കാവുന്നതാണ്‌. ഈ നാമ രൂപ 
വൈഭവത്താല്‍ സാലോക്യം (ഈശ്വരന്റെ ലോകത്ത്‌ കൂടെ 
പാര്‍ക്കുക.) സാമിപ്യം (ഈശ്വരന്റെ സമീപത്തിരിക്കുക.) 
സാരൂപ്യം (ഈശ്വരന്റെ സ്വരൂപം പോലെ ആകുക.) 
സായൂജ്യം (ഈശ്വരനുമായി ചേര്‍ന്ന്‌ ലയിക്കക.) ഈ നാലു 
വിധത്തിലുളള മുക്തിയും കൈവരുന്നു. ഈ നാമ മന്ത്രം 
മൂന്നരക്കോടി ജപിച്ചാല്‍ സാധകന്‍ ബ്രഹ്മഹത്യാപാപത്തില്‍ 
നിന്നും നിവൃത്തനാകും; വീരഹത്യാ പാപവും നശിക്കും. 
സ്വര്‍ണ്ണ മോക്ഷണപാപവും നശിക്കും. മനുഷ്യര്‍, ദേവന്മാര്‍, 
പിതൃക്കള്‍, ഇവരുടെ നേര്‍ക്ക്‌ ചെയ്തിട്ടുളള അപകാരത്തിന്റെ 
പാപത്തില്‍ നിന്നും ഉടന്‍ മോചനം കിട്ടുന്നു. സര്‍വധര്‍മ്മപ 
രിത്യാഗ പാപത്തിനും അതിവേഗം ശമനം കിട്ടും എന്ന്‌ ഉപനി 


vo 


ഷത്ത. 


കലിസന്തരണോപനിഷത്ത്‌ സമാപിച്ചു 


പാം 


പ കാലാണ്ട്രുദ്ോപണ്്ഷത്ത്‌ ൭ 


ഓം സഹനാവവതു സഹ ന ഭുനക്തു സഹ 
വീര്യം കവാവഹൈതേജസ്ധിനാവധിതമസ്തു മാ 
വിദ്വിഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ഓം പബ്രഹ്മം 


ഗുരു ശിഷ്യന്മാരായ ഞങ്ങള്‍ രണ്ടുപേരെയും രക്ഷി 
ക്കണേ. ഞങ്ങള്‍ രണ്ടാളെയും പരിപാലിക്കണേ. ഞങ്ങള്‍ 
ഒരുമിച്ച്‌ കഴിവുകള്‍ പ്രദര്‍ശിപ്പിക്കാനിടവരണേ. ഞങ്ങളുടെ 


അധ്യയനംതേജോമയമാകണേ. ഞങ്ങള്‍ അന്യോനം കലഹി 
ക്കാന്‍ ഇടവരാതിരിക്കണേ. 


1. അഥ കാലാഗ്നിരുദ്രോപനിഷത്‌ സംവര്‍ത്തകോ 
1 ഗ്നി ജഷിനുഷ്ടുപ്പ്‌ ഛന്ദഃ ശ്രീകാലാഗ്നി രുദ്രോ 
ദേവതാ ശ്രീ കാലാഗ്നി രുദ്ര പ്രീതൃയര്‍ത്ഥേ ജപേ 
വിനിയോഗഃ 


2. അഥ കാലാഗഗ്നിരുദ്രം ഭഗവന്തം സനത്കുമാരഃ 
പ്രപച്ഛ്‌ അഥാഹി ഭഗവന്‍ ത്രിപുണ്ര്ഡ വിധിം സതത്വം 
കിം ദ്രവ്യം കിയത്‌ സ്ഥാനം കതിര്രമാണോ കാ 
രേഖാകേ മന്ത്രാ കാ ശക്തിഃ കിം ദൈവതം കുകര്‍ത്താ 
കിം ഫല മിതി ച 


3. തം ഹോവാച ഭഗവാന്‍ കാലാഗന്നിരുദ്രഃ യദ്‌ ദ്രവ്യം 
തദാഗ്നേയം ഭസ്മ സദ്യോജാതാദി പഞ്ച രബഹ്മ 
മന്ത്ത്രൈഃ പരിഗൃഹ്യാഗ്നിരിതി ഭസ്മ വായുരിതി ഭസ്മ 
ഖമിതി ഭസ്മ ജലമിതി ഭസ്മ ഇത്യനേനാഭിമന്ത്രയ 
മാനസ്തോകേ തനയ ഇതി സമൃദ്ധൃത്യ മാ നോ 
മഹാസ്തോകേ തനയ ഇതി സമൃദ്ധൃത്യ മാ നോ 
മഹാത്മമിതി ജലേഗ സംസജ്യ ്രിണായുഷ ജമ 
ദഗ്നിരിതി ശിരോലലാട വക്ഷഃ സ്കന്ധേഷു 
ര്രിയായുഷൈ സത്യൈംബകൈ സ്ത്രിശക്തിഭി 
സ്തിര്യക്‌ തിസ്രാഃ രേഖാ പ്രകുര്‍വീത (്വതമേതത്‌ 
ശംഭവേ സർവേഷു വേദവാദിഭിരുക്തം തസ്മാത്‌ സമാ 
ചരേന്മുമുക്ഷുഃ ന പുനര്‍ഭമായ 


ഒരിക്കല്‍ സനത്കുമാരന്‍ ഭഗവാന്‍ കാലാഗ്നിരുദ്രനോട്‌ 
ചോദിച്ചു. “ഭഗവാനെ, ത്രിപുരണ്ഡധാരണത്തിന്റെ വിധിതത്വ 
പൂര്‍വകം എനിക്ക്‌ പറഞ്ഞു മനസ്സിലാക്കി തരുക. അതെന്താ 
ണ്‌? അതിന്റെ സ്ഥാനങ്ങള്‍ ഏതെക്കെയാണ്‌? അതിന്റെ 
അളവെന്ത്‌?എത്ര രേഖകള്‍ വേണം? ഏത്‌ മന്ത്രം ഉപയോഗ 
പ്പെടുത്തണം? അതിന്റെ ശക്തിയെന്ത്‌? ദേവത ആരാണ്‌? 
കര്‍ത്താവാര്‍, അതിന്റെ ഫലമെന്ത്‌? അതു കേട്ട്‌ കാലാഗ്നി 
രുദ്രന്‍ പറഞ്ഞു ര്രിപു്രണ്ഡത്തിന്റെ ശ്രവ്യം അഗ്നിഹോത്ര 
ത്തിലെ ഭസ്മം തന്നെയാണ്‌. ആ ഭസ്മം “സദ്യോ ജതാഭിഃ 
തുടങ്ങിയ അഞ്ചു മന്ത്രങ്ങള്‍ ചൊല്ലി കൈക്കൊള്ളണം. 
അഗ്നിരിതി ഭസ്മാ, വായുരിതി ഭസ്മ, ജലമിതിഭസ്മ, 
സ്ഥലമിതി ഭസ്മ, വ്യേമേതിഭസ്മ ഈ മന്ത്രത്താല്‍ 
അഭിമന്ത്രിതമാക്കണം. “മാനസ്തോക എന്ന മന്ത്രം കൊണ്ട്‌ 
വിരലിലെടുക്കുക “ മാ ഗോ മഹാന്‍ എന്ന മന്ത്രം കൊണ്ട്‌ 
വെളളമെടുത്ത്‌ “ ത്രിയായുഷ എന്ന മന്ത്രത്താല്‍ ശിരസ്സ്‌, ലലാടം, 
വക്ഷസ്സ്‌, സ്കന്ധം, ഇവിടങ്ങളില്‍ “ത്രയായുഷ ‘ത്രംബക 
മന്ത്രങ്ങള്‍ ചൊല്ലി മൂന്നു രേഖകള്‍ ചേര്‍ത്ത്‌ തൊടണം. ഇതിനെ 
ശാംഭവ്രവതം എന്നാണ്‌ പറയുക. ഇതിനെപ്പറ്റി സകലവേ 
ദവക്താക്കളും എടുത്തുപറഞ്ഞിട്ടുണ്ട്‌. പുനര്‍ജന്മം ആഗ്രഹി 
ക്കാത്ത മോക്ഷച്ശു ഇത്‌ ധരിക്കേ താണ്‌. 


4. അഥ സനത്കുമാരഃ പ്രമാണമസ്യ പ്രപച്ഛ 
ത്രിപുഗ്ഡ ധാരണസ്യ 


sr ത്രിധാ രേഖാ ആലലാടാത്‌ ചക്ഷുഷോ 
രാശ്രുവോമ്മധ്യതശ്ച 


6. യാസ്യ പ്രഥമാ രേഖാ സാ ന്‌ 


അജഃ സ്വാത്മാ ക്രിയാ ശക്തിഃ ജഗ്വേദഃ പ്രാതഃ 
സവനം മഹേശ്വരീദേവതേതി 


7. യാസ്യ ദ്വിതീയാ രേഖാ ദക്ഷിണാഗ്നരുകാര 
സത്യം മന്തരാത്മാ ഇച്ഛാശക്തിര്‍ യജുര്‍വേദോ മാധ്യ 
മിദം സവനം സദാശിവോ ദേവതേതി 


8. യാസ്യാ തൃതീയാരേഖാ സാഹവനീയോ മകാരഃ 


സ്തമ പരമാത്മാ ജ്ഞാന ശക്തി സാമവേദസ്ത്യ 
തീയ സവ മഹാദേവോ ദേവതേതി 


9. ത്രിപുരണ്ഡവിധി ഭസ്മനാ കരോതി യോ വിദ്വാന്‍ 
ബ്രഹ്മചാരി ഗൃഹീ വാനപ്രസ്ഥോ യതിര്‍വാ സമഹാ 
പാതകോഭവാതകേഭ്യഃ പൂതോ ഭവതി സർവേഷു 
തീര്‍ത്ഥേഷു സ്നാതോ ഭവതി സര്‍വാന്‍ വേദാന 
ധീതോ ഭവതി സര്‍വാന്‍ ദേവാന്‍ ജ്ഞാതോ ഭവതി 
സ സതതം സകല രുദ്ര മന്ത്രജാപി ഭവതി സ സകല 
ഭോഗാന്‍ ഭുങ്ക്തേ ദേഹം ത്യക്ത്വാ ശിവ സായുജ്യ 
മേതി ന സ പുനരാവര്‍ത്തതേ സ ന പുനരാവര്‍ത്തതേ 
ഹ സ്താഹ ഭഗവാന്‍ കാലാഗ്നി രുദ്രഃ 


10. യസ്ത്വേതദ്വാ ള ദ്വാഅധീതേ സോ അന്വേ 
ഏവമേവ ഭക്തിത്യോം സത്യ മിത്യുപനിഷത്ത്‌ 


ഇത്രയും കേട്ട്‌ സനത്കുമാരന്‍ ചോദിച്ചു ്രിപുണ്രഡരത 
ത്തില്‍ മൂന്നു രേഖകള്‍ ഇടുന്നതിനുളള കാരണമെന്താണ്‌? 
ഉത്തരം ഇതായിരുന്നു മൂന്നു രേഖകളില്‍ ആദ്യത്തേത്‌ 
ഗാര്‍ഹപത്യാഗ്നി രൂപവും രജോഗുണകരുപവും ഭൂലോക 
രൂപവും സ്വാത്മകരൂപവും ക്രിയാശക്തി ജുഗ്വേദം പ്രാതസ്ത 
വനംഇവയുടെയും മഹേശ്വരന്റെയും രൂപത്തിലുളളതാകുന്നു. 
രണ്ടാമത്തെ രേഖ ദക്ഷിണാഗ്നി രൂപം, ഉകാരരൂപം, സ്വത്വരൂപം, 
അന്തരീക്ഷരൂപം, ഇച്ഛാശക്തിരുപം,യജുര്‍ വേദരൂപം മാധ്യം 
ദിന സവന രൂപം സദാശിവരൂപം ഇവ ചേര്‍ന്നതാണ്‌. 
മൂന്നാമത്തെ രേഖ ആഹവനീയ രൂപം, മകാര രൂപം, തമോ 
രൂപം, ദൃയലോക രൂപം, പമാത്മരുപം , ജ്ഞാനശക്തി രൂപം, 
സാമവേദ രൂപം ഇതെല്ലാം ചേര്‍ന്നതാണ്‌ കൂടാതെ തൃതീയ 
സവനത്തെയും മഹാദേവനെയും പ്രതിനിധീകരിക്കുന്നു. 
ഇങ്ങനെ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ 
വാനപ്രസ്ഥനോ സന്യാസിയോ ആകട്ടെ വിധിപൂര്‍വം 
ത്രിപുണ്രഡം ധരിക്കുന്ന പക്ഷം അയാള്‍ മഹാപാപങ്ങളില്‍ 
നിന്നും ഉപപാതകങ്ങളില്‍ നിന്നും മുക്തനായിത്തീരുന്നു. 
സകല തീര്‍ത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലം കിട്ടുന്നു. 
സകല ദേവതകളുടെയും ജാഞാതാവാകുന്നു. സകല 
സുഖങ്ങളും അനുഭവിച്ച്‌ അയാള്‍ ശിവലോകത്തിലെത്തുന്നു. 
പിന്നെ അയാള്‍ക്ക്‌ പുനരാവൃത്തിയില്ല. ഇങ്ങനെ ഭഗവാന്‍ 
കലാഗ്നിരുദ്രന്‍ പറഞ്ഞു. ഇത്‌ പഠിക്കുന്നവനും അതേ 
നിലയിലെത്തുന്നു എന്ന്‌ ഉപനിഷത്ത്‌ വ്യക്തമാക്കുന്നു. 


കാലാഗ്നി രുദ്രോപനിഷത്ത്‌ സമാപിച്ചു. 


P 


K 


പ ആുണ്ജ്കോപണ്ഷഎത്ത്‌ ൭ 
ല്‍ > on: EE Eല്‍എRBEള്‍ള്‍ALAXt 


ശാന്തിപാഠം 


ഓം ആപ്യയന്തു മമംഗാനി വാക്‌ പ്രാണശ്ചക്ഷു: 
ശ്രോത്രമഥോ ബല മിന്ത്രിയാണി ച സർവാണി സര്‍വം 
ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം. മാ മാ 
ബ്രഹ്മ നിരാകരണമസ്ത്വനിരാകരണം മേ അസ്തു. 
തദാത്മനി നിരതേ യ ഉപനിഷത്‌ സു ധര്‍മ്മാസ്തേ 
മയിസന്തു ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം എന്റെ അംഗങ്ങള്‍ പുഷ്ടിയെ പ്രാപിക്കണേ. വാക്ക്‌, 
പ്രാണന്‍, നേത്രം, ശ്രോത്രം എന്നിവയും ഇന്ദ്രിയങ്ങളും പുഷ്ടി 
പ്രാപിക്കണേ. ഇത്‌ ഉപനിഷദുക്തമായബ്രഹ്മമാണ്‌. ഞാന്‍ 
അതിനെ നിരാകരിക്കാതിരിക്കണേ. ബ്രഹ്മം എന്നെ കൈവെടി 
യാതിരിക്കണേ. എനിക്കു ബ്രഹ്മത്തിനും തമ്മില്‍ അഭേദ്യ 
ബന്ധം ഉണ്ടാകുമാറാകണേ. (ബ്ഹ്മനിരതനായ എന്നില്‍ ഉപ 
നിഷദുക്തങ്ങളായ ധര്‍മ്മങ്ങള്‍ നിലകൊള്ളണേ. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം ബ്രഹ്മചര്യാശ്രമേ ക്ഷീണേ | 
ഗുരു ശുശ്രൂഷണേ രതഃ | 
വേദാനധീത്യാനുജ്ഞാത | 
ഉച്യതേ ഗുരുണാശ്രമീ || 

2. ദാരമാഹൃത്യ സദൃശ | 
മഗ്നിമാധായ ശക്തിതഃ | 
്രഹ്മീമിഷ്ടിം യജാത്താ | 
സാമഹോരാത്രേണ നിര്‍വപേത്‌ || 

3. സംവിഭജ്യ സുതാനര്‍ത്രേ | 
ഗ്രാമൃകാമാന്‍ വിസൃജ്യ ച | 
സഞ്ചരന്‍ വന മാര്‍ഗ്ഗേണ | 
ശുച ദേശേ പരിര്രമന്‍ || 

4. വായു ഭക്ഷോം f ബുഭക്ഷോ വാ 
വിഹിതൈഃ കന്ദുമൂലകൈഃ | 
സ്വശരീരേ സമാപ്യാഥ | 
പൃഥിവ്യാം നാശ്രപാദയേത്‌ || 

5. സഹ തേനൈവ പുരുഷഃ | 
കഥം സുന്യസ്ത ഉച്യതേ | 
സ നാമധേയോ യസ്മിംസ്തു | 
കഥം സംന്യസ്ത ഉച്യതേ || 

വേദങ്ങള്‍ പഠിച്ച്‌ ബ്രഹ്മചര്യാശ്രമം അവസാനിപ്പിച്ചതിനു 
ശേഷം ഗുരുശുശ്രൂഷാ നിരതനായിവര്‍ത്തിക്കുന്നവനും വിട്ടു 


പോകാന്‍ ഗുരുവില്‍ നിന്ന്‌ അനുവാദം കിട്ടിയവനുമായ 
ശിഷ്യനെ ആശ്രമി എന്ന്‌ പറയുന്നു. തനിക്കിണങ്ങിയ കന്യ 
കയെ വിവാഹം കഴിച്ച്‌ യഥാശക്തി അഗ്ന്യാധാനം ചെയ്ത്‌ 
ബ്രഹ്മയജ്ഞത്തില്‍ മുഴുകിയിരിക്കുക ഗൃഹസ്ഥന്റെ കടമയാ 
ണ്‌. പിന്നെ പുത്രന്മാര്‍ക്ക്‌ ധനം വിഭജിച്ചു കൊടുത്ത്‌ നാട്ടുകാ 
ര്യങ്ങളും അവരെ ഏല്‍പിച്ച്‌ വനത്തില്‍ പോകുക. അവിടെ 
പരിശുദ്ധസ്ഥാനത്തില്‍ സഞ്ചരിക്കണം. വായു ഭക്ഷകനായോ 
കിഴങ്ങും, കായും തിന്നോ ശരീരം സംരക്ഷിക്കണം. എത്ര 
പ്രയാസമുണ്ടായാലും കണ്ണീര്‍ പൊഴിക്കരുത്‌. ഇത്രയുമായതു 
കൊണ്ടുമാത്രം ഒരാള്‍ സംന്യാസിയാകില്ല. ആദ്യം സൂചിപ്പിച്ചത്‌ 
സാമാന്യ നിയമമാണ്‌. സന്യാസം അതിലും ഉപരിയായ ഒന്നാ 
കുന്നു. 
6. തസ്മാത്‌ ഫലവിശുദ്ധാംഗീ | 

സംന്യാസം സംഹിതാത്മനാം | 

അഗ്നി വര്‍ണ്ണം വിനിഷ്ക്രമ്യ | 

വാനപ്രസ്ഥം പ്രപദ്യതേ || 
7. ലോകവത്‌ ഭാര്യയാ ! സക്തോ | 

വനം ഗച്ഛതി സംയതഃ | 

സംതൃക്ത്വാ സംസൃതി സുഖ- 

മുനുതിഷ്ഠതി കിം മുധാ | 
8. കിംവാ ദുഃഖമനുസ്മൃത്യാ- 

ഭോഗാംസ്തൃജതിചോച്രവിതാന്‍ | 

ഗര്‍ഭവാസഭയാദ്‌ ഭീതഃ ശീതോഷ്ണാഭ്യം തഥൈ വച 
9. ഗുഹ്യം പ്രവേഷ്ട്ടമിച്ഛാമി പരം പദമനാമയം | 


ഇതിഃ സംന്യസ്യാഗ്രിമപുനരാവര്‍ത്തനം യന്‍ മൃത്യു 
ജയമാവഹാമീതി. | 


അക്കാര്യത്തിന്‌ ഫലാപേക്ഷ കൂടാതെ സന്യാസയുക്ത 
നായി അഗ്നിയെയും വര്‍ണ്ണത്തെയും ത്യജിച്ച്‌ വാനപ്രസ്ഥാ 
ശ്രമം സ്വീകരിക്കണം. സാധാരണക്കാരെപ്പോലെ സ്ത്രീസുഖം 
ലോകസുഖം എന്നിവ വെടിഞ്ഞ്‌ കാട്ടില്‍ ചെന്നു ചെയ്യുന്ന 
അനുഷ്ഠാനങ്ങളാല്‍ ഫലമില്ല അല്ലെങ്കില്‍ ഗര്‍ഭശിതോഷ്ണക്ടേ 
ശാദികള്‍ ഭയന്ന്‌ കാട്ടില്‍ കഴിയുന്നതിലും അര്‍ത്ഥമില്ല. 
യഥാര്‍ത്ഥ വാനപ്രസ്ഥനും സംന്യാസിയും ഗൃഹം വെടിയു 
ന്നത്‌ പരമപദപ്രാപ്തിക്കാണ്‌. പുനര്‍ജന്മാദി ദുഃഖത്തില്‍ നിന്ന്‌ 
വിടുതല്‍ കിട്ടാന്‍ ജ്ഞാനി മൃത്യുഞ്ജയമായ പരബ്രഹ്മത്തെ 
ആശ്രയിക്കുന്നു. 


10. അഥാധ്യാത്മമന്ത്രാന്‍ ജപേത്‌ ദീക്ഷാമുപേയാത്‌ 
കാഷായവാസാഃ കക്ഷോപസ്ഥലോമാനി വര്‍ജയേത്‌ 


ര്‍ധ്വബാഹുര്‍വിമുക്ത മാര്‍ഹഗ്ഗോ ഭവതി 


11. അനികേതശ്ചരേദ്‌ ഭിക്ഷാശാശീനിദിധ്യാസനം 
ദധ്യാത്‌. പവിത്രം ധാരയേജ്ജന്തുസംരക്ഷണാര്‍ത്ഥം 
തദപി ശ്ലോകാഃ ഭവന്തി. 


അധ്യാത്മ മന്ത്രങ്ങള്‍ ജപിച്ചു കാഷായ വസ്ത്രം ധരിച്ചും 
ദീക്ഷ സ്വീകരിക്കേണ്ടതുണ്ട്‌. കക്ഷം ഉപസ്ഥം എന്നിവയിലെ 
രോമങ്ങളൊഴികെ ബാക്കി രോമങ്ങള്‍ വടിച്ചു കളയണം. 
ഉര്‍ധ്വബാഹുവായി സ്വേച്ഛാനുസരണം സഞ്ചരിക്കുക. ഗൃഹം 
വിട്ട്‌ ഭിക്ഷാന്നം കൊണ്ട്‌ പുലരണം. നിദിധ്യാസനം വേണം. 
ജന്തുക്കളില്‍ നിന്ന്‌ സംരക്ഷണത്തിന്‌ പവിത്രം ധരിക്കണം. 
അതിനെ സംബന്ധിക്കുന്ന ശ്ലോകങ്ങള്‍. 


12. കുണ്ഡികാം ചമസം ശിക്യം | 
ത്രിവിഷ്ടപമുപാനഹ | 
ശീതോപഘാതിനീം കന്ഥാം | 
കരപീനാച്ഛാദനം തഥാ || 
13. പവിത്രം സ്നാനശാടിം ച ഉത്തരാസാഗമേ വച | 
അതോതിരിക്തം യത്‌ കിഞ്ചിത്‌ | 
സര്‍വം തദ്വാര്‍ജയേദ്യതിഃ || 
കമണ്ഡലു, പാത്രം, ത്രിവിഷ്ടപം, ചെരിപ്പ്‌, തണുപ്പ്‌ തടയാ 


നുതകുന്ന തുണി കൌപീനം കുളിക്കാനുള്ള തോര്‍ത്ത്‌ അംഗ 
വസ്ത്രം ഇപയൊഴിച്ചുള്ളതെല്ലാം സംന്യാസി പരിത്യജിക്കണം. 


14. നദീപുളിനശായീ സ്യാത്‌ | 
ദേവാഗാരേഷുബാഹ്യതടഃ | 
നാത്യര്‍ത്ഥം സുഖ ദുഃഖാഭ്യാം | 
ശരീരമുപതാപയേത്‌ || 

15. സ്നാനം പാനം തഥാ ശാച- 
മദ്ഭിഃ പൂതാഭിരാചരേത്‌ | 
സ്തൂയമാനോ ന തുഷ്യേത | 
നിന്ദിതോ ന ശപേത്‌ പരാന്‍ || 

16. ഭിക്ഷാദിവൈ ദലം പാത്രം | 
സ്നാനദ്രവ്യ മവാരിതം | 
ഏവം വൃത്തിമുപാസീനോ | 
യതേന്ദ്രിയോ ജപേത്‌ സദാ || 

17. വിശ്വായ മനുസംയോഗം | 
മനസാ ഭാവയേത്‌ സുധീഃ || 

ആകാശാദ്വാ യുവര്‍ജായോര്‍ജ്യേതിര്‍ ജ്യോതിഷ ആപോ, 


അപ്ഭ്യഃ, പൃഥിവീ, ഏഷാം ഭൂതാനാം ബ്രഹ്മനപ്രപദ്യോ അജര 
മമരക്ഷരമവ്യയം പ്രദ്യോ 


18. മയുഖണ്ഡ സുഖാം ഭോധന | 
ബഹുധാ വിശ്വവീചയഃ | 
ഉത്പദ്യന്തേ വിലീയന്തേ | 


മായാമാരുത വിഭ്രമാത്‌ || 


K 


19. ന മേ ദേഹേന സംബന്ധോ | 
മേഘേനേവ വിഹായസഃ | 
അതഃ കുതോ മേ രദ്ധര്‍മ്മാ | 
ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തിഷു || 


പുഴയുടെ തീരത്തോ ക്ഷേത്രത്തിന്റെ വെളിയിലോ കിട 

ക്കട്ടെ. ആവശ്യമില്ലാതെ ശരീരത്തെ പീഡിപ്പിക്കരുത്‌. കുളി 
ക്കാനും കുടിക്കാനും ശചത്തിനും ശുദ്ധജലം കൈക്കൊള്ള 
ണം. സ്തുതിയിൽ സന്തോഷിക്കുകയോ നിന്ദയില്‍ കോപിക്കു 
കയോ അരുത്‌. ഭിക്ഷാപാത്രവും വെളളവും കിട്ടുന്നത്‌ സ്വീക 
രിക്കണം. ഇങ്ങനെ ഉത്തമവൃത്തിയോടെ സംന്യാസി ജപതല്പ 
രനാകണം. ആകാശത്തില്‍ നിന്ന്‌ വായുവും വായുവില്‍ നിന്ന്‌ 
ജ്യോതിസ്സും ജ്യോതിസ്സില്‍ നിന്ന്‌ ജലവും ജലത്തില്‍ നിന്ന്‌ 
പൃഥ്വിയും ഇങ്ങനെ സര്‍വഭൂതങ്ങളിലും വ്യാപരച്ചിരിക്കുന്ന 
ബ്രഹ്മത്തെ ഞാന്‍ പ്രാപിച്ചിരിക്കുന്നു. അജരവും അമരവും 
അക്ഷരവും അവ്യയവുമായ ബ്രഹ്മത്തെ ഞാന്‍ പ്രാപിച്ചിരിക്കു 
ന്നു. അഖണ്ഡ സുഖസമുദ്രമായ എന്നില്‍ അസംഖ്യം തിരമാ 
ലകള്‍ മായാമാരുത വിഭ്രമത്താല്‍ ഉണ്ടായി വിലയംകൊള്ളു 
ന്നു. ആകാശത്തിന്‌ മേഘവുമായി ബന്ധമില്ലാത്തതുപോലെ 
ശരീരത്തെ ബാധിക്കുന്ന ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തി തുടങ്ങിയ 
പ്രതിഭാസങ്ങളുമായി എനിക്ക്‌ യാതൊരു യാതൊരു ബന്ധവും 
ഇല്ല. 
20. ആകാശവത്‌ കല്പവിദൂരഗോ f ഹ- 

മാദിത്യവദ്‌ ഭാസ്യവിലക്ഷണോ ഹം | 

ആഹാരര്യവന്നിത്യ വിനിശ്ചലോ f ഹ- 

മംഭോധിവത്‌ പാരവിവജ്ജിതോ 7 ഹം || 
21. നാരായണോ! ഹം നരകാന്തകോ ! ഹം | 

പുരാന്ത കോ! ഹം പുരുഷോ f ഹമീശഃ | 

അഖണ്ഡഭോധോ 7 ഹമശേഷസാക്ഷീ | 


നിരീശ്വരോ ₹ ഹം നിരഹം ച നിര്‍മ്മമഃ || 
ആകാശത്തെപ്പോലെ ഞാന്‍ കല്പനാതീതനും സൂര്യനെ 
പ്പോലെ പ്രകാശമുള്ള പദാര്‍ത്ഥങ്ങളില്‍ നിന്ന്‌ വേറിട്ടവനും 
പര്‍വതതുല്യം അചഞ്ചലനും സമുദ്രം പോലെ അപാരവും 


ആണ്‌ ഞാന്‍. നാരായണനും നരകാന്തകനും പുരാന്തകനും 
പുരുഷനും നിരീശ്വരനും നിരഹങ്കാരനും നിര്‍മ്മമനുമാണ്‌. 


22. തദഭ്യാസേന പ്രാണാപാന സംയമ്യ 
തത്ര ശ്ലോകാ ഭവന്തി 


വൃഷണാപാനയോര്‍ മധ്യേ | 
പാണി ആസ്ഥായസംശ്രയേത്‌ | 
സംദശ്യശനകൈര്‍ ജിഹ്വാം | 
യവമാത്രേ വിനിര്‍ഗ്ഗതാം || 


23. മാഷാമാത്രാം തഥാ ദൃഷ്ടിം ശ്രോത്രേ 
സ്ഥാപ്യതഥാ ഭൂവി 


ശ്രവണേ നാസികേ ഗന്ധാ | 


യതഃ സ്വം ന ച സംശ്രയേത്‌ | 


P 


1 


N 


24. അഥ ശൈവപദം യത്ര | 

തദ്‌ ബ്രഹ്മ ബ്രഹ്മ തത്പരഃ | 

തദഭ്യാസേന ലഭ്യേത | 

പൂര്‍വജന്മാര്‍ജിതചാത്മനാം || 

പ്രാണാപാനങ്ങളെപ്പറ്റി വൃഷണത്തിനും ഗുദത്തിനും മധ്യേ 

രണ്ടു കൈകളും വെയ്ക്കണം. പല്ലുകള്‍കൊണ്ട്‌ നാക്ക്‌ സാവ 
ധാനം അമര്‍ത്തി ഒരുയവ്രപമാണം വെളിയിലേക്ക്‌ തള്ളണം. 
ദൃഷ്ടി കര്‍ണ്ണത്തിലും പിന്നീട്‌ ഭൂമിയിലും ആക്കണം. അങ്ങനെ 
ചെയ്താല്‍ ചെവിയില്‍ ശബ്ദവും മൂക്കില്‍ ഗന്ധവും എത്തു 
കയില്ല. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവന്‍ തന്നെയാണ്‌ ബ്രഹ്മം. 


അവന്‍ തന്നെ ശിവന്‍. പൂര്‍വജന്മ പുണ്യത്താല്‍ മനുഷ്യന്‌ 
ബ്രഹ്മത്വം പ്രാപിക്കാന്‍ കഴിയും. 


25. സംഭൂതൈര്‍ വായു സംശ്രാപ്യ | 
ഹൃദയം തപ ഉച്യതേ | 
ഉര്‍ധ്വം പ്രപദ്യതേ ദേഹാദ്‌ | 
ഭിത്വാ മൂര്‍ധാനമവ്യയം || 

26. സ്വദേഹസ്‌ തു മൂര്‍ധാനം | 
യേ പ്രാപ്യ പരമാം ഗതിം | 
ഭൂയസ്തേ ന നിവര്‍ത്തന്തേ | 
പരാപരവിദോ ജനാഃ || 


27. ന സാക്ഷീണം സാക്ഷ്യധര്‍മ്മാഃ സംസ്പൃശന്തി 
വിലക്ഷണം 


അവികാരമുദ്രാസീനം | 

ഗൃഹ ധര്‍മ്മാഃ പ്രദീപവത്‌ || 
28. ജലേ വാപി സ്ഥലേ വാപി | 

കദകാപ്യേഷ ജഡാത്മകഃ | 

നാഹം വിലിഫ്യേ തദ്ധര്‍മ്മൈര്‍- 

ഘടധര്‍മ്മൈര്‍ നഭോ യഥാ || 

ഹൃദയത്തിന്റെ താപം എന്നു പറയുന്നത്‌ വായുവിന്റെ 

നാദം ഉണ്ടാകുന്നതാണ്‌. അത്‌ ദേഹം ഭേദിച്ചു മുകളിലേക്കു 
പോയി ശരസ്സിലെത്തുന്നു. സ്വദേഹത്തില്‍ നിന്നും മൂര്‍ദ്ധാ 


വിനെ പ്രാപിക്കുകയെന്നതാണ്‌ പരമഗതി. അത്‌ പ്രാപിക്കുന്ന 
ബ്രഹ്മജ്ഞാനികള്‍ മുക്തരാകുന്നു. വിചാര ശൂന്യനായ 


സാക്ഷിയെ ഗൃഹധര്‍മ്മത്തിനെന്നപോലെ നിഷ്ര്രയോജനമാ 
യിത്തീരുന്ന ജഡശരീരം ജലത്തില്‍ പതിക്കട്ടെ. സ്ഥലത്തില്‍ 
പതിക്കട്ടെ. ചൈതന്യ സ്വരൂപമായ എനിക്ക്‌ കുടം കാരണം 
ആകാശത്തിന്‌ യാതൊരു വികൃതിയും ഭവിക്കാത്തതുപോലെ 
ഒരു വികൃതിയും ഉണ്ടാകുന്നില്ല. ഞാന്‍ ഈ പ്രാപഞ്ചികതയില്‍ 
പറ്റിപ്പിടിച്ചവനാവില്ല. 
29. നിഷ്ക്രിയോ f സ്മൃവികാരോ ! സ്മി | 

നിഷ്കലോ f സ്മി നിരാകൃതിഃ | 

നിര്‍വികല്‍പോ സ്മി നിത്യോ f സ്മി | 

നിരാലംബോ ! സ്മി നിര്‍ദ്വയഃ || 
30. സര്‍വാത്മകോ ! ഹം സർവോ ! ഹം | 

സര്‍വാതീതോ 7 ഹമദ്വയഃ | 

കേവലാഖണ്ഡ ബോധോ f ഹം | 

സ്വാനന്ദോ f ഹം നിരന്തരഃ || 
31. സ്വമേവ സര്‍വതം പശ്യന്‍ | 

മന്യമാനഃ സമദ്വയം | 

സ്വാനന്ദമനുഭൂഞ്ജാനോ | 

നിരവികല്പോ ഭവാ മൃഹം || 
32. ഗച്ഛംസ തിഷ്ഠുന്നപവിശന്‍ | 

ശയാനോ വാ നൃഥാപി വാ | 

യഥ്ച്ഛയാ വസേ വിദ്വാ | 

നാത്മാരാമഃ സദാ മുനിഃ || 

ഇത്യുപനിഷത്ത്‌ 

ഞാന്‍ നിഷ്ക്രിയനും നിര്‍വികാരനും നിഷ്കളനും നിരാ 

കൃതിയും നിര്‍വികലപനും നിത്യനും നിരാലംബനും നിര്‍ദ്വ 
യനും സര്‍വാത്മകനും സര്‍വാതീതനും അദ്വയനും കേവലാ 
ഖണ്ഡ ബോധനും സ്വാനന്ദനും സകലതും കാണുന്നവനും 
ആണ്‌. സ്വയം അദ്വയനെന്നു മനസ്സിലാക്കി സ്വാനുഭൂതിയില്‍ 
നിര്‍വികല്യ സ്വരൂപനായിരിക്കുന്നു. നടക്കുന്ന ഘട്ടത്തിലും 
ഇരിക്കുമ്പോഴും നില്‍ക്കുമ്പോഴും കിടക്കുമ്പോഴും ഏതുവിധ 


ത്തിലും മുനിയായ ആത്മാവ്‌ ഇച്ഛയനുസരിച്ച്‌ ആത്മാരാമനായി 
പരബ്രഹ്മസ്വരൂപനായി വസിക്കുമാറാകട്ടെ. 


കുണ്ഡികോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


കൃഷ ണ്ടദോചണുഘത്ത്‌ ൭ 
യായാ 


ശാന്തി പാഠം 


ഓം. ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമദേവാ ഭദ്രം 


പശ്യേമാക്ഷഭിര്‍യജ്രതാഃ സ്ഥിരൈരംഗൈഃ 


സ്തുഷ്ടു 


വാംസസ്തനുബിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തിന ഇന്ദ്രോവൃദ്ധ ശ്രവാഃ സ്വസ്തി നഃ പുഷാ 
വിശ്വ വേദാഃ സ്വസ്തി ന സ്താര്‍ക്ഷ്യോ അരിഷ്ട 
നേമിഃ സ്വസ്തി നോ ബൃഹ സ്പതിര്‍ ദധാതു. 


ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


ഓം. ദേവന്മാരെ, ഞങ്ങള്‍ കര്‍ണ്ണങ്ങളാല്‍ ശുഭം ശ്രവി 
ക്കട്ടെ. കണ്ണുകളാല്‍ ശുഭം കാണട്ടെ, സുദൃഡങ്ങളായ അംഗ 
ങ്ങളാലും ശരീരത്തിലും നിങ്ങളെ സ്തുതിച്ചുകൊണ്ടിരിക്കാ 
നിടവരട്ടെ. ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സ്‌ 
അനുഭവിക്കാനിടവരട്ടെ. അതികീര്‍ത്തിയുള്ള ഇന്ദ്രന്‍ ഞങ്ങള്‍ 
ക്ക്‌ നന്മ ചെയ്യട്ടെ. സര്‍വജ്ഞനായ പൂഷ്വാവ്‌ ഞങ്ങള്‍ക്ക്‌ നന്മ 
ചെയ്യട്ടെ. അപ്രതിരോധഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ 


ചെയ്യട്ടെ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം. ശ്രീമഹാവിഷ്ണു സച്ചിദാനന്ദ ലക്ഷണം 
രാമചന്ദ്രം ദൃഷ്ട്വാ സര്‍വാംഗസുന്ദരം മുനയോ വന 
വാസിനോ വിസ്മിതാ ബഭൂവുഃ തം ഹോ ചുര്‍ നോ 
അവദ്യമവതാരാന്‍ ന്വൈ ഗണയന്തേ ആലിംഗാമോ ഭവ 
ന്തമിതി. ഭവാന്തരേ കൃഷ്ണാവതാരേ യൂയം ഗോപികാ 
ഭൂത്വാ മാമാലിംഗഥ. അന്യേ യേ അവതാരാസ്തേ ഹി 
ഗോപാ ന സ്ത്രീത്വ നോ കുരു. അന്യോന്യവിഗ്രഹം 
ധാര്യം തവാംഗസ്പര്‍സനാദിഹ ശശ്വതം സ്പര്‍ശി 
യിതാ അസ്മാകം ഗൃഹ്ണീമോ അവതാരാന്‍ വയം. 


മഹാവിഷ്ണുവും സച്ചിദാനന്ദലക്ഷണനും സര്‍വാംഗസു 
ന്ദരനുമായ രാമചന്ദ്രനെ കണ്ട്‌ വനവാസികളായ മുനിമാര്‍ 
വിസ്മിതരായിത്തീര്‍ന്നു. അവര്‍ എല്ലാവരും കൂടി അദ്ദേഹ 
ത്തോടു പറഞ്ഞു: “അങ്ങയുടെ ആജ്ഞാനുസരണം ഞങ്ങള്‍ 
ഭൂമിയില്‍ ജന്മമെടുക്കാന്‍ തയാറാണ്‌. എന്നാല്‍ അങ്ങ്‌ ഞങ്ങള്‍ 
ക്ക്‌ ഗോപന്മാരുടെയും ഗോപികളുടെയും ജന്മം തരണേ. 
അവിടെ അങ്ങയുടെ സാന്നിധ്യവും അംഗസംസ്പര്‍ശവും 
ലഭിക്കുവാനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരുന്നാല്‍ അതൊരു 


വലിയ അനുഗ്രഹമായിരിക്കുന്നതാണ്‌. 


2. രുദ്രാദീനാം വചഃ ശ്രുത്വാ പ്രോവാച ഭഗവാന്‍ സ്വയം 
അംഗസംഗം കരിഷ്യാമി ഭവദ്വാക്യം കരോമൃഹം 


രുദ്രാദികളായ ദേവന്മാരുടെ പ്രേമം നിറഞ്ഞ വാക്കുകേട്ട്‌ 
ഭഗവാന്‍ പറഞ്ഞു: “നിങ്ങളുടെ ആഗ്രഹം നിശ്ചയമായും നിറ 
വേറും. മനുഷ്യജന്മത്തില്‍ നിങ്ങള്‍ക്ക്‌ എന്റെ അംഗസ്പര്‍ശ 


ത്തിന്‌ അവസരം ലഭിക്കുന്നതാണ്‌. 


3. മോദിതാസ്തേസുരാസര്‍വേ കൃത കൃത്യാ 
ധുനാ വയം 


യോ നന്ദു പരമാനന്ദോ യശോദാ മുക്തി ഗേഹിനീ 


4. മായാ സാത്രി വിധാ പ്രോക്താ സത്വ രാജ 
സതാമസീ 


പ്രോക്താ ച സാത്വി കീരുദ്രേ ഭക്തേ ബ്രഹ്മണി 
രാജസി 


5. താമസീ ദൈത്യ പക്ഷേഷു മായാ ത്രേധാ K 
ഹ്യുദാഹൃതാ 
അജേയാ വൈഷ്ണവീമായാ ജപ്യേന ച 
സുതാ പുരാ 
6. ദേവകീ ബ്രഹ്മപുത്രാ സാ യാ വേദൈ രുപ ഗീയതേ 


നിഗമോ വസുദേവോ യോ വേദാർത്ഥം 
കൃഷ്ണ രാമയോഃ 


7. സ്തുവതേ സതതം യസ്തു സോ /വതീര്‍ണ്ണേ 
മഹീതലേ 


വനേവ്യന്ദാ വനേ ക്രീഡന്‍ ഗോപ ഗോപീ 
സുരൈഃ സഹ 


8. ഗോഫ്യോ ഗാവ ജചസ്തസ്യ യഷ്ടികാ കമലാസന 
വംശസസ്തു ഭഗവാന്‍ രുദ്രഃ ശ്ൃംഗമിന്ദ്രോ സ 
ഗോസുരഃ 
9. ഗോകുലം വനവൈകുണ്ഠം താപസാസ്തത്ര 
തത്രതേ 


ര്രുമാ ലോഭ ക്രോധാദയോ ദൈത്യാ കലികാലസ്തി 
രസ്കൃതാഃ 


ദേവന്മാരെല്ലാം ഭഗവാന്റെ വാക്കു കേട്ട്‌ ഏറെ സന്തു 
ഷ്ടരായി. അവര്‍ അന്യോന്യം പറഞ്ഞു: “ഇപ്പോള്‍ നാം കൃത 
കൃതൃരായി.” തുടര്‍ന്ന്‌ അവര്‍ ഭഗവാന്റെ ആജ്ഞാനുവര്‍ത്തി 
കളാകാന്‍ അവതരിച്ചു. മുക്തി യശോദയുടെ രൂപത്തില്‍ ജനി 
ച്ചു. സാത്വികി, രാജസി, താമസി എന്നിങ്ങനെ മായ മൂന്നുവി 
ധമാണ്‌. രുദ്രനില്‍ സാത്വികീമായയും ബ്രഹ്മാവില്‍ രാജസി 
മായയും ദൈതൃൃന്മാരില്‍ താമസീമായയും ചേര്‍ന്നു. ഈ മൂന്നു 
വിധത്തിലുള്ള മായയില്‍ നിന്നും ഭിന്നമായ വൈഷ്ണവമാ 
യയെ ജയിക്കുക വളരെ പ്രയാസമാണ്‌. ബ്രഹ്മമയിയായ 
വൈഷ്ണവിമായയെ പണ്ട്‌ ബ്രഹ്മാവിനു പോലും ജയിക്കാന്‍ 
കഴിഞ്ഞില്ല. ആ മായയെ ദേവന്മാര്‍ സ്തുതിക്കുന്നു. 
വൈഷ്ണവിമായ തന്നെയാമ്‌ ദേവകിയായി ജനിച്ചത്‌. വേദ 
ങ്ങള്‍ വസുദേവനായി അവതരിച്ചു. വേദങ്ങളുടെ അര്‍ത്ഥഭൂ 
തമായ ബ്രഹ്മം തന്നെയാണ്‌ കൃഷ്ണനും ബലരാമനുമായി 
ജനിച്ചത്‌. ശ്രീകൃഷ്ണന്റെ ഗോക്കളും ഗോപഗോപികളുമാണ്‌ 
വേദങ്ങളിലെ ജക്കുകള്‍. വടിയായി ബ്രഹ്മാവും വേണുവായി 
കുദ്രനും ജനിച്ചു. ഇന്ദ്രന്‍ ശൃംഗമായിട്ടവതരിച്ചു. ഇപ്രകാരം 
സാക്ഷാല്‍ വൈകുണ്ഠം തന്നെയാണ്‌ ഗോകുലമായി പ്രത്യ 
ക്ഷപ്പെട്ടത്‌. അവിടെ താപസന്മാരായ മഹാത്മാക്കള്‍ വൃക്ഷങ്ങ 
ളുടെ രൂപം ധരിച്ചു. ലോഭം ക്രോധം തുടങ്ങിയ വികാരങ്ങള്‍ 
ദൈത്യന്മാരായിത്തീര്‍ന്നു. ഈ വികാരങ്ങള്‍ കലികാലത്തില്‍ 
ഭഗവാന്റെ നാമോച്ചാരണ മാത്രയില്‍ തന്നെ നശിക്കുന്നു 


10. ഗോപരൂപോ ഹരിഃ സാക്ഷാത്‌ മായാ വിഗ്രഹധാ 
രണ ദുര്‍ബോധം കുഹകം തസ്യമായയാ മോഹിതം 
ജഗത്‌ 


1. ദുര്‍ജ്ജയാ സാ സുരൈ സവൈര്‍ധ്യഷ്ടി രൂപോ 
ഭവേദ്വിദഃ രുദ്രോ യേന കൃതോ വംശസ്ത സ്യ മായ 
ജഗത്കഥം 


12. ബലം ജ്ഞാനം സുരാണാം വൈ തേഷാം 
ജ്ഞാനം ഹൃതം ക്ഷണാത്‌ ശേഷനാഗോ ഭവേധഗ്രാമഃ 
കൃഷ്ണോ ബ്രഹെഹ്മവശാശ്വതം 


13. അഷ്ടാവഷ്ട സഹസ്രേ ദ്വേ ശതാധിക്യഃ സ്ത്രീയ 
സ്തഥാ ജചോപനിഷദസ്താ വൈ ബ്രഹ്മ രൂപാഃ ചഃ 
സ്ത്രീയഃ 

14. ദ്വേഷശ്ചാണുരമല്ലോ/ യം വത്സരോ മുഷ്ടികോഃ 
ജയഃ 


ദര്‍പ്പഃ കുവലയാപീഡോ ഗര്‍വോ രക്ഷഃ ഖഗോ ബകഃ 


15. ദയാ സാ രോഹിണീ മാതാ സത്യഭാമാ ധരേതി 


വൈ അഘാസുരോ മഹാവ്യാധി; കലിഃ കംസഃ സ 
ഭൂപതിഃ 
16.ശമോ മിത്രഃഃ സുദമാ ച സത്യാ ക്രുരോദ്ധവോ ദമഃ 


യഃ ശംഖ സഃ സ്വയം വിഷ്ണുര്‍ ലക്ഷ്മീ രൂപോ വ്യവ 
സ്ഥിതാഃ 


17. ദുഗ്ധസ്നീന്ധാ സമുത്പന്നാ മേഘഘോഷസ്തു 
സംസ്മൃതഃ ദുഗ്ദ്ധോ ദധിഃ കൃതസ്തേന ഭഗ്നാ 
കാണ്ഡോ ദധിഗ്രഹഃ 


18. ക്രീഡതേ ബാലകോ ഭൂത്വാ ദധിഗ്രഹഃ പൂര്‍വവത്‌ 
സുമഹോദധന സംഹാരാര്‍ത്ഥം ച ശത്രൂണാം രക്ഷ 
ണായ ച സംസ്ഥിതഃ 


19. കൃപാര്‍ത്ഥേ സർവഭൂതാനാം ഗോപ്താരാ ധര്‍മ്മ 
മാത്മജം യത്‌ (സ്സഷ്ടുമീശ്വരേണാസീത്ത ചരകം 
ബ്രഹ്മരൂപധൃക്‌. 


ഗോപന്റെ രൂപത്തില്‍ ലീലാവിഗ്രഹ രൂപം ധരിച്ചിരിക്കു 
ന്നത്‌. ഭഗവാന്‍ ഹരി തന്നെയാണ്‌. ഈ പ്രപഞ്ചം മായാമോ 
ഹിതമാണ്‌. അതിനാല്‍ ഈശ്വരീയമായയുടെ രഹസ്യം അറി 
യുക പ്രയാസമാണ്‌. എന്തെന്നാല്‍ ഭഗവാന്റെ മായ ദേവ 
ന്മാര്‍ക്കു തന്നെയും അറിയാന്‍ ഞെരുക്കം. ആരുടെ മായാവി 
ലാസത്താല്‍ ബ്രഹ്മാവിന്‌ വടിയായും ശിവന്‍ വേണുവായും 
ജനിക്കേണ്ടി വന്നു. ആ ഭഗവാന്റെ മായയെപ്പ്രറി സാധാരണ 
ജനങ്ങള്‍ എങ്ങനെ അറിയാനാണ്‌? ദേവന്മാരുടെ ജ്ഞാന 
ബലം പോലും ശ്രീഹരിയുടെ മായ നിഷ്പ്രദമാക്കി. സനാ 
തന ബ്രഹ്മം ശ്രീകൃഷ്ണനെയും അനന്തന്‍ ബലരാമനായും 
ജനിച്ചു. കൃഷ്ണന്റെ പതിനാറായിരത്തെട്ടു പത്നിമാര്‍ വേദ 
ത്തിലെ ടൂക്കുകളും ഉപനിഷത്തുകളുമാകുന്നു. കൂടാതെ ബ്രഹ്മ 
സ്വരൂപിണികളായ വേദത്തിലെ ജുക്കുകള്‍ ഗോപികമാരായി 
ജനിച്ചു. ചാണൂരമല്ലന്‍ ദ്വേഷവും മുഷ്ടികന്‍ മത്സരവും കുവ 
ലയാപീഡം ദര്‍പ്പവുമാണ്‌. ആകാശചാരിയായ ബകാസുരന്‍ 
ഗര്‍വമാണ്‌; ദയ തന്നെ രോഹീണീ മാതാവ്‌; പൃഥ്വീമാതാവാണ്‌ 
സതൃഭാമ. മഹാവ്യാധി അഘാസുരനായും കംസനായും ജനി 
ച്ചു. ശമം സുദാമാവിന്റെയും സത്യം അക്രുരന്റെയും ദമം ഉദ്ധ 
വരുടെയും ഭാവം ചേര്‍ന്നു. ശംഖം വിഷ്ണു തന്നെയാണ്‌ 
ലക്ഷ്മിയുടെ ഭ്രാതാവായതുകൊണ്ട്‌ ലക്ഷ്മിക്കു തുല്യം 
തന്നെയാണത്‌. ശ്രീകൃഷ്ണന്‍ പാല്‍, തൈര്‍ തുടങ്ങിയവ നിറച്ച 
കുടങ്ങള്‍ ഉടച്ച്‌ ഗോകുലത്തില്‍ വിഹരിച്ചല്ലോ. പാല്‍ക്കടലിന്റെ 


ലീല തന്നെയാണത്‌. ക്ഷീരദധി പ്രവാഹമാകുന്ന പാല്‍ക്കട 

ലില്‍ ബാലരൂപത്തില്‍ ഭഗവാന്‍ കൃഷ്ണന്‍ മുമ്പിലത്തെ 

പ്പോലെ ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നു. സജ്ജനപരിപാലന 

ത്തിലും ദുഷ്ടനിഗ്രഹത്തിലും അദ്ദേഹം സമാന ഭാവത്തോട്‌ 
കൂടി മുഴുകിയിരിക്കുന്നു. സകലരേയും അനുഗ്രഹിക്കാനും 

ധര്‍മ്മസംരക്ഷണത്തിനുമാണ്‌ ഭഗവാന്‍ കൃഷ്ണന്‍ ലോക 

ത്തില്‍ അവതാരമെടുത്തത്‌. പരമശിവന്‍ വിഷ്ണുവിനുവേണ്ടി 
ഏതൊരു ചര്രം നിര്‍മ്മിച്ചുവോ അതുതന്നെയാണ്‌ ശ്രീക്യ 

ഷ്ണന്റെ കരകമലങ്ങളില്‍ കാണപ്പെടുന്നത്‌. ആ ചക്രം ബ്രഹ്മ 
തുല്യമാകുന്നു. 

20. ജയന്തീ സംഭവോ വായുശ്ചമരോ ധര്‍മ്മ 

സംജ്ഞിതഃ യസ്യാസന ജ്വലനാ ഭാസഃ ഖഡ്ഗരൂപോ 

മഹേശ്വരഃ 


21. കശുപോലൂഖലാഖ്യാതോ രജ്ജൂര്‍മാതാ/ ദിതി 
സ്തഥാ ചക്ര ശംഖം ച സംസിദ്ധിഃ ബിന്ദു ച സര്‍വ 
മൂർധനി 


22. യാവന്തി ദേവരുപാണി വദന്തി വിബുധാഃ ജനാഃ 
നമന്തി ദേവ രൂപേഭ്യഃ ഏവമാദി ന സംശയഃ 
23. ഗദാ ച കാലികാ സാക്ഷാത്‌ സര്‍വ ശത്രു 
നിബര്‍ഹിണീ 


ധനുഃ ശാര്‍ങം സ്വമായാ ച ശരത കാലഃ 
സുഭോജനഃ 


24. അബ്ജ കാണ്ഡം ജഗത്‌ ബീജുഃധ്യതാ പാണ 


സ്വലീലയാ ഗരുഡോ വടഭാണ്ഡീരഃ സുദാമാ നാര 
ദോ മുനിഃ 


25. വൃന്ദാ ഭക്തിഃ ക്രീയബുദ്ധിഃ സര്‍വ ജന്തു പ്രകാ 
ശിനീ തസ്മാന്നഭിന്നം നാഭിന്നമാഭിര്‍ ഭിന്നോ ന 
വൈവിഭുഃ 


26. ഭുമാവുത്താരിതം സര്‍വം വൈകുണ്ഠ സ്വര്‍ഗ്ഗവാ 
സിനാം സര്‍വതീര്‍ത്ത ഫലം ലഭതേ യ ഏവ വേദ 
ദേഹ ബന്ധാ ദിമുച്യതേ ഇത്യുപനിഷത്ത്‌ ഹരി ഓം 
തത്‌ സത്‌. 

വായു ഭഗവാന്‍ വൈ ജയന്തി മാലയുടെ രൂപവും ധര്‍മ്മം 
ചാമരരൂപവും കൈക്കൊണ്ടു മഹേശ്വരന്‍ ഉജ്വലമായ ഖഡ്ഗ 
ത്തിന്റെ രൂപവും കശ്യപന്‍ ഗോകുലത്തിലെ ഉരലിന്റെ രൂപവും 
സ്വീകരിച്ചു. സര്‍വ വര്‍ണ്ണങ്ങളുടെയും മുകളിലായി അനു 
സ്വാരം അലങ്കാരമായിരിക്കുന്നതു പോലെ സര്‍വോപരി 
ശോഭിക്കുന്ന ആകാശം ഭഗവാന്റെ കൂടെയാണ്‌. വാല്മീകി 
വ്യാസന്‍ തുടങ്ങിയ മഹര്‍ഷിമാര്‍ ദേവന്മാരുടെ ഏതേതെല്ലാം 
രൂപങ്ങളെപ്പറ്റി വര്‍ണ്ണിച്ചിട്ടു ണ്ടോ സര്‍വ പ്രാണികളും 
ഏതെല്ലാം രൂപത്തില്‍ ദേവന്മാരെ നമസ്കരിക്കുന്നുണ്ടോ അങ്ങ 
നെയുള്ള എല്ലാ ദേവന്മാരും ശ്രീകൃഷ്ണന്റെ ഗോകുലത്തില്‍ 
വസിക്കുന്നു. ഭഗവാന്റെ ഗദ സാക്ഷാല്‍ കാളി സ്വരൂപമാണ്‌. 
അത്‌ സകല ശത്രുക്കളെയും നശിപ്പിക്കുവാന്‍ കഴിവുറ്റതാ 
ണ്‌. ശാര്‍ങം എന്ന ധനുസ്സിന്റെ രൂപത്തിലും കാലന്‍ തന്നെ 
യാണ്‌. അതില്‍ തൊടുത്ത ബാണത്തിന്റെ രൂപത്തിലും കാണ 


I 


N 


പ്പെടുന്നത്‌ പ്രപഞ്ചത്തിന്റെ ബീജരൂപമാകുന്ന കമലം ഭഗ 
വാന്റെ കൈകളില്‍ സലീലം ശോഭിക്കുന്നു. ദണ്ഡീരവടവ്യ 
ക്ഷത്തിന്റെ രൂപം ഗരുഡനും സൃഭാമാഹന്റെ രൂപം നാരദനും 
സ്വീകരിച്ചു. സാക്ഷാല്‍ ഭക്തി തന്നെയാണ്‌ വൃന്ദ. ബുദ്ധി 
തന്നെ ഭഗവാന്റെ ക്രിയാശക്തി. ഇങ്ങനെ ഗോപന്മാര്‍ ഗോപി 
കള്‍ തുടങ്ങിയവര്‍ എല്ലാം തന്നെ ശ്രീകൃഷ്ണനില്‍ നിന്നും 


അഭിന്നങ്ങളാകുന്നു. ആ ഭഗവാന്‍ തന്നെയാണ്‌ ലി 
ലെയും വൈകുണ്ഠത്തിലെയും എല്ലാ ദേവന്മാരെയും ഭൂമി 
യില്‍ അവതരിപ്പിച്ചത്‌. ഇത്‌ ശരിയായി അറിയുന്ന ജ്ഞാനിക്ക്‌ 
സകല തീര്‍ത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള ഫലം ലഭിക്കും. 
ശരീര ബന്ധം വിട്ട്‌ അവന്‍ മുക്തിനേടാനും സാധിക്കുന്നു 


കൃഷ്ണോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പ ഒകവല്യോപണങ്്ഷത്ത്‌ ൭ 
യാ 


ശാന്തിപാഠം 


ഓം സഹനാ വവതു സഹ ന ഭുനക്തു സഹവീര്യം 
കരവാവഹൈ തേജസ്വി നാവധീതമസ്തു മാ വിദ്ധി 
ഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങള്‍ രണ്ടുപേരേയും രക്ഷിക്കട്ടെ. അത്‌ 
നമ്മെ രണ്ടുപേരേയും പരിപാലിക്കട്ടെ. ഞങ്ങള്‍ രണ്ടുപേരും 
ഒരുമിച്ച്‌ കഴിവുകള്‍ നേടട്ടെ. നമ്മുടെ അധ്യയനം തേജോമയ 
മായിരിക്കട്ടെ. നാം പരസ്പരം വിദ്വേഷം പുലര്‍ത്താതിരിക്കട്ടെ. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം അഥാശ്വാലായനോ ഭഗവന്തം 
പരമേഷ്ഠിനമുപസമേത്യോവാച:- 
അധീഹി ഭഗവന്‍ ബ്രഹ്മവിദ്യാം വരിഷ്ഠാം ] 
സദാ സദ്ഭിഃ സേവ്യമാനാം നിഗൂഡ്മാം | 
യഥാ 1 ചിരാത്‌ സര്‍വപാപം വ്യപോഹ്യ | 
പരാത്‌ പരം പുരുഷം യാതി വിദ്വാന്‍ ॥ 
ആശ്വാലായനമഹര്‍ഷി ബ്രഹ്മ വിദ്യ അറിയണമെന്നുള്ള 
ആഗ്രഹത്തോടുകൂടി സമിത്‌ പാണിയായി ബ്രഹ്മാവിനെ സമീ 
പിച്ച്‌ വിനയത്തോടു കൂടി പറഞ്ഞു: ഭഗവാനെ, ഏതു മാര്‍ഗ്ഗ 
ത്തില്‍ കൂടിയാണോ മഹാത്മാക്കള്‍ സദാ സഞ്ചരിച്ചു കൊണ്ടി 
രിക്കുന്നത്‌, ഏതു വിധമാണോ വിദ്വാന്മാര്‍ പൂര്‍വജന്മാര്‍ജിതമായ 
പാപങ്ങളില്‍ നിന്നു മോചിച്ച്‌ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നത്‌ 
ഗോപനീയവും അത്യന്തം ശ്രേഷ്ഠവുമായ ആ ബ്രഹ്മവിദ്യ 
ദയവു ചെയ്ത്‌ എനിക്ക്‌ ഉപദേശിച്ചു തരണം. 
2. തസ്മൈ സ ഹോവാച പിതാമഹഃ:- 


ശ്രദ്ധാഭക്തി ധ്യാനയോഗാദവൈഹി | 


ബ്രഹ്മാവ്‌ അശ്വാലായനനോട്‌ പറഞ്ഞു;- ശ്രദ്ധ ഭക്തി 
ധ്യാനം യോഗം ഇവകൊണ്ട്‌ അത്‌ നേടുവാന്‍ ശ്രമിക്കുക. 
3. ന കര്‍മ്മണാ ന പ്രജയാ ധനേന | 

ത്യാഗനൈകേ അമൃതത്വമാനശുഃ | 

പരേണ നാകം നിഹിതം ഗുഹായാം | 

വിഭ്രാജതേ യദ്യതയോ വിശന്തി ॥ 

ധനം കൊണ്ടോ സന്താനങ്ങള്‍ കൊണ്ടോ കര്‍മ്മങ്ങള്‍ 
കൊണ്ടോ ആ പരമതത്വം ഗ്രഹിക്കാന്‍ സാധ്യമല്ല. ത്യാഗം മാത്ര 
മാണ്‌ അതിനുള്ള മാര്‍ഗ്ഗം. ത്യാഗത്താലാണ്‌ ബ്രഹ്മജ്ഞാനികള്‍ 
പരമമായ അമൃതത്വം (പാപിച്ചിട്ടുള്ളത്‌. സ്വര്‍ഗ്ഗത്തിനും ഉപരി 
യായി സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മലോക്രാപ്തി സംയമി 
കള്‍ക്കും യോഗികള്‍ക്കും മാത്രമേ ലഭിക്കൂ. 
4. വേദാന്ത വിജ്ഞാനസുനിശ്ചിതാര്‍ത്ഥാഃ 

സന്യാസയോഗാദൃതയഃ ശുദ്ധസത്വാഃ 

തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ 

പരാമൃതാഃ പരിമുച്യന്തി സര്‍വേ ॥ 

വേദാന്താധ്യായനത്താല്‍ പരമമായ വിജ്ഞാനമാര്‍ജ്ജിച്ച്‌ 
ശ്രവണമനന യോഗാഭ്യാസാദികളാല്‍ പരമതത്വ പ്രാപ്തി നിത്യ 
മാക്കി. അന്തഃഗരണ ശുദ്ധി വരുത്തി ബ്രഹ്മലോക്രപാപ്തിക്ക്‌ 
പ്രയത്നിക്കുന്ന യോഗികള്‍ക്ക്‌ മാത്രം കല്പാന്ത കാലത്ത്‌ അമൃ 
തത്വപ്രാപ്തി ലഭിക്കുന്നു. 
5. വിവിക്ത ദേശേ ച സുഖാവനസ്ഥഃ | 

ശുചിഃ സമഗ്രീവശീരഃ ശരീരഃ ] 

അന്ത്യാശ്രമസ്ഥഃ സകലേന്ദ്രിയാണി | 


നിരുദ്ധ്യാ ഭക്ത്യാ സ്വഗുരും പ്രണമ്യ 


6. ഹൃത്‌ പുണ്ഡരീകം വിരജം വിശുന്ദ്ധം | 
വിചിന്ത്യ മദ്ധ്യേ വിശദം വിശോകം | 
അചിന്ത്യമവ്യക്തമനന്തരൂപം | 


ശിവം പ്രശാന്തമമൃതം ബ്രഹ്മയോനിം ॥ 


7. തമാദിമധ്യാന്തവിഹീനമേകം | 

വിഭും വിദാനന്ദമരൂപമദ്ഭുതം | 

ഉമാസഹായം പരമേശ്വരം പ്രഭും | 

ത്രിലോചനം നീലകണ്ഠം പ്രശാന്തം | 

ധ്യാത്വാ മുനിര്‍ഗച്ഛതി ഭൂതയോനിം | 

സമസ്തസാക്ഷിം തമസഃ പരസ്താത്‌ ॥ 

സന്യാസാശ്രമത്തിലിരുന്ന്‌ സ്നാനാദികളാല്‍ ശരീരശുദ്ധി 
വരുത്തി ഏകാന്ത സ്ഥാനത്തിരുന്ന്‌ യോഗികള്‍ തല കഴുത്ത്‌ 
ശരീരം എന്നിവ നേരെയാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും ഏകാന്ത 
മാക്കി ശ്രദ്ധയോടു ഭക്തിയോടും ഗുരുവിനെ പൂജിച്ച്‌ നമസ്ക 
രിച്ച്‌ ഹൃദയത്തില്‍ നിന്നും രജോഗുണം അകറ്റി ദുഃഖ ശോകാ 
ദികള്‍ വെടിഞ്ഞ്‌ വിശുദ്ധഭക്തി തത്വം മനം ചെയ്യുന്നു. ഇങ്ങനെ 
ധ്യാനത്താല്‍ മുനിമാര്‍ അചിന്ത്യനും അവ്യക്തനും അനന്ത 
സ്വരൂപിയും കല്യാണകാരിയും അദ്വിതീയനും സര്‍വവ്യാ 
പിയും അരൂപനും വിലക്ഷണവപ്രശാന്താമൃതരൂപിയും ബ്രഹ്മ 
യോനിയും ആദിമധ്യാന്തഹീനനും ഏകനും വിഭുവും ചിദാന 
ന്ദനും അരൂപനും അത്ഭുതനും ഉമാപതിയും പരമേശ്വരനും 
പ്രഭുവും ത്രിനേത്രനും നീലകണ്ഠനും പ്രശാന്തനും സര്‍വച 
രാചരനാഥനും സര്‍വസാക്ഷിയും അവിദ്യാതീതനുമായ 
ബ്രഹ്മത്തെ ധ്യാനംകൊണ്ടു സാക്ഷാത്കരിക്കുന്നു. 
8. സ ബ്രാഹ്മ സ ശിവഃ സേന്ദ്രഃ | 

സോ! ക്ഷരഃ പരമഃ സ്വരാട്‌ | 

സ ഏവ വിഷ്ണുഃ സ പ്രാണഃ | 

സ കാലോ ഗ്നിഃ സ ചന്ദ്രമാഃ ॥ 
9. സ ഏവ സര്‍വം യദ്‌ ഭൂതം | 

യച്ച ഭവ്യം സനാ തനം | 

ജ്ഞാത്വാ തം മൃത്യുമത്യേതി | 


നാന്യഃ പന്ഥാവിമുക്തയേ ॥ 


10. സര്‍വഭൂതസ്ഥമാത്മാനം | 
സർവഭൂതാനി ചാത്മനി | 
സംപശ്യന്‍ ബ്രഹ്മ പരമം | 


യാതി നാന്യേന ഹേതുനാ ॥ 


ബ്രഹ്മാവ്‌, ശിവന്‍, ഇന്ദ്രന്‍, അക്ഷരബ്രഹ്മം, പ്രാണന്‍, 
അഗ്നി, കാലന്‍, ഭൂതം, ഭവ്യം, സനാതനം, എല്ലാം അതുത്ത 
ന്നെയെന്നു മനസ്സിലാക്കി മരണത്തെ ജയിക്കാന്‍ സാധിക്കു 
ന്നു. അല്ലാതെ മോക്ഷത്തിന്‌ വേറെ വഴിയില്ല. സര്‍വ 
ഭൂതങ്ങളിലും ആത്മാവിനെയും ആത്മാവിനെ സര്‍വഭൂതങ്ങ 
ളിലും കാണുന്നവന്‍ പരമാത്മാവിനെ പ്രാപിക്കുന്നു. 


K 


11. ആത്മാനമരണിം കൃത്വാ | 
പ്രാണവം ചോത്തരാരിണിം | 
ജ്ഞാനനിര്‍മ്മഥനാഭ്യാസാത്‌ | 
പാപം ദഹതി പണ്ഡിതഃ ॥ 
പണ്ഡിതന്‍ അന്തഃകരണത്തെ താഴെയുള്ള അരണിയാക്കി 

പ്രണവത്തെ ഉത്തരാരണിയാക്കി രണ്ടും നിരന്തരം മഥനം 

ചെയ്യുന്നു. തത്ഫലമായ ജ്ഞാനാഗ്നിയില്‍ എല്ലാ പാപങ്ങളും 
ഭസ്മമാക്കി സംസാരബന്ധ മുക്തരാകുന്നു. 

12. സ ഏവ മായാപരിമോഹിതാത്മാ | 
ശരീരമാസ്ഥായ കരോതി സര്‍വം | 
സ്ര്ര്യന്നപാനാദി വിചിത്രഭോഗൈഃ ] 

സ ഏവ ജാഗ്രത്‌ പരിതൃപ്തമേതി ॥ 

അവന്‍ തന്നെ മായാമോഹിത ആത്മാവോടെ ശരീരമാണ്‌ 
എല്ലാമെന്നു ധരിച്ച്‌ എല്ലാ കര്‍മ്മങ്ങളും ചെയ്യുന്നു. അവന്‍ 
തന്നെ വിഷയവാസനകളും അന്നപാനാദിസുഖങ്ങളെയും 
അനുഭവിച്ച്‌ ജാഗ്രദവസ്ഥയില്‍ സംതൃപ്തനാകുന്നു. 

13. സ്വപ്നേ സ ജീവഃ സുഖ ദുഃഖ ഭോക്താ | 
സമായയാകല്‍്പിതജീവലോകേ | 
സുഷുപ്തികാലേ സകലേ വിലീനേ | 
തമോ ! ഭിഭൂതഃ സുഖരൂപമേതി ॥ 
അതേ മനുഷ്യന്‍ സ്വമായാകല്‍പിത ലോകത്തില്‍ ശാരീരി 

കസുഖദുഃഖങ്ങളനുഭവിക്കുന്നു. സുഷുപ്തിയില്‍ മായാപ്രപ 

ഞ്ചവിരതിയില്‍ തമോഗുണ പരാജിതനായി സുഖമനുഭ 
വിക്കുന്നു. 

14. പുനശ്ച ജന്മാന്തരകര്‍മ്മയോഗാത്‌ | 
സ ഏവ ജീവ സ്വപിതി പ്രബുദ്ധഃ ] 
പുരത്രയേ ജീവതി യശ്ച ജീവഃ ] 
തസ്തു ജാതം സകലം വിചിത്രം ] 
ആധാരമാനന്ദമഖണ്ഡബോധം | 
യസ്മിന്‍ ലയം യാതി പുരത്രയം ച ॥ 
പിന്നെ ജന്മാന്തര കര്‍മ്മയോഗത്താല്‍ അവന്‍ സുഷുപ്തി 

യില്‍ നിന്ന്‌ സ്വപ്നം ജാഗ്രദവസ്ഥകളിലെത്തുന്നു. സൂക്ഷ്മ 
സ്ഥൂലകാരണാത്മകമായ മുന്നു ശരീരങ്ങളിലും ജീവന്‍ ആന 
ന്ദമനുഭവിക്കുന്നു. മായാപ്രപഞ്ചത്തിന്റെ ഉത്ഭവം അതില്‍ 
നിന്നുമാണ്‌. ത്രിവിധശരീരങ്ങള്‍ നശിക്കുമ്പോള്‍ ജീവന്‍ മായാ 
പ്രപഞ്ചത്തില്‍ നിന്നും മുക്തനായി അഖണ്ഡമായ ആനന്ദം 
അനുഭവിക്കുന്നു. 

15. ഏതസ്മാജ്ജയതേ പ്രാണോ | 

മനഃ സര്‍വേന്ദ്രിയാണി ച | 
ഖം വായുര്‍ജ്യോതി രാപഃ | 


പൃഥിവീ വിശ്വസ്യധാരിണീ ॥ 


പ്രാണനും മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും ഇതില്‍ നിന്നു 
ഉത്ഭവിക്കുന്നു. അതില്‍ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന പൃഥ്വി 
യാണ്‌ ആകാശം, വായു, അഗ്നി, ജലം എന്നിവയും സര്‍വച 
രാചരങ്ങളെയും ധരിക്കുന്നത്‌. 
16. യത്പരം ബ്രഹ്മ സര്‍വാത്മാ | 
വിശ്വസ്യായതനം മഹത്‌ | 
സൂക്ഷ്മാത്‌ സൂക്ഷ്മതരം നിത്യം | 
തത്ത്വമേവ ത്വമേവ തത്‌ ॥ 
ഏതു പരബ്രഹ്മമാണോ ഒരിക്കലും നശിക്കാത്തത്‌ ആരെ 
സൂക്ഷ്മാതിസുക്ഷ്മയന്ത്രങ്ങള്‍ക്കും കാണാനാകുന്നില്ലയോ. 
ഏത്‌ എല്ലാറ്റിനും ആധാരമാണോ ഏത്‌ സര്‍വഭുതങ്ങളുടെയും 
ആത്മാവാണോ അതു തന്നെയാണ്‌ നീ, അതു തന്നെയാണ്‌ നീ. 
17. ജാഗ്രത്‌ സ്വപ്നസുഷുപ്ത്യദി | 
പ്രപഞ്ചം യത്‌ പ്രകാശതേ | 
തദ്‌ ബ്രഹ്മാഹമിതി ജ്ഞാത്വാ | 
സര്‍വ ബന്ദൈഃ പ്രമുച്യതേ ॥ 
ജാഗ്രത്‌ സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന്‌ അവസ്ഥക 
ളിലും ജീവന്‍ കാണുന്ന ഈ മായാമയപ്രപഞ്ചം ഞാന്‍ തന്നെ 
യാണെന്നും ബ്രഹ്മസ്വരൂപം തന്നെയാണെന്നും മനസ്സിലാക്കു 
മ്പോള്‍ അത്‌ സര്‍വ വിധ ബന്ധനങ്ങളില്‍ നിന്നും മുക്തമാ 
ക്കുന്നു. 
18. ത്രിഷു ധാമസു യദ്‌ ഭോഗ്യം | 
ഭോക്താ ഭോഗശ്ച യദ്‌ ഭവേത്‌ | 
തേഭ്യോ വിലക്ഷണഃ സാക്ഷീ | 
ചിന്മത്രോ 7 ഹം സദാശിവഃ 
ഞാന്‍ തന്നെയാണ്‌ മൂന്ന്‌ അവസ്ഥകളിലും ഭോഗഭോഗ്യ 
ഭോക്തൃരൂപത്തില്‍ കാണപ്പെടുന്നതും, സദാ ശിവനും ചൈത 
ന്യമുക്തനും വിലക്ഷണസാക്ഷിരൂപനും. സര്‍വവും ജനിച്ച്‌ 
ജീവിച്ച്‌ മരിക്കുന്ന ്രഹ്മസ്വരൂപം തന്നെയാണ്‌. 
19. മയ്യേവ സകലം ജാതം | 
മയി സര്‍വം പ്രതിഷ്ഠിതം | 
മയി സര്‍വലയം യാതി | 
തദ്‌ ബ്രങ്മാദ്വയമസ്മൃഹം ॥ 
എല്ലാം എന്നില്‍ ജനിച്ചു. എല്ലാം എന്നില്‍ പ്രതിഷ്ഠിതമാ 
യിരിക്കുന്നു. എല്ലാം അവസാനം എന്നില്‍ പലയം പ്രാപിക്കു 
ന്നു. അങ്ങനെയുള്ള അദ്വയ ബ്രഹ്മമാണ്‌ ഞാന്‍. 
20. അണോരണീയാനവമേവ തദ്വത്‌ | 
മഹാനഹംവിശ്വമഹം വിചിത്രം | 
പുരാതനോ 1! ഹം പുരുഷോ f ഹമീശോ | 


ഹിരണ്മയോ ! ഹം ശിവരൂപമസ്മി ॥ 


ഞാന്‍ അണുവിലും അണുവും മഹത്തിലും മഹത്തു 


മാണ്‌. വിചിത്രമായ ഈ പ്രപഞ്ചം എന്റെ സ്വരൂപം ക 
ഞാന്‍ തന്നെയാണ്‌ പരാത്മാവും വിരാട്‌ പുരുഷനും. 


21. അപാണിപാദോ  ഹമചിന്ത്യശക്തിഃ | 
പശ്യാമ്യ 1 ചക്ഷുഃ സ ശൃണോത്യകര്‍ണ്ണഃ | 
അഹം വിജാനാമി വിവിക്തരുപോ | 


ന ചാസ്തി വേത്താ മമചിത്‌ സദാഹം ॥ 


22. വേദൈരനേകൈരഹമേവ വേദ്യോ | 
വേദാന്തകൃത്‌ വേദവിദേവ ചാഹം | 
ന പുണ്യപാപേ മമ നാസ്തി നാശോ | 


ന ജന്മ ദേഹേന്ദ്രിയ ബുദ്ധി രസ്തി ॥ 


23. ന ഭൂമിരാപോ നച വഹ്നിരസ്തി | 
ന ചാനിലോ മേദ്‌സ്തി ന ചാംബരം ച | 
ഏവം വിദിത്വാ പരമാത്മരൂപം ] 


ഗുഹാശയം നിഷ്കളമദ്വിതീയം ॥ 


24. സമസ്തസാക്ഷിം സദസദ്വിഹീനം | 


പ്രയാതി ശുദ്ധം പരമാത്മരൂപം ॥ 


കൈകാലുകളില്ലാത്തതും അചിന്ത്യ ശക്തിയും ആയ പര 
ബ്രഹ്മം ഞാന്‍ തന്നെ. ചിത്വരൂപനായ എന്നെ ആര്‍ക്കും അറി 
യാനും മനസ്സിലാക്കാനുമാവില്ല. ബുദ്ധികൂടാതെ സകലതുമറി 
യാന്‍, സ്ഥൂലകര്‍മ്മങ്ങലില്ലാതെ എല്ലാം കേള്‍ക്കാന്‍, നേത്രമി 
ല്ലാതെ സര്‍വം കാണാന്‍ എനിക്ക്‌ കഴിവുണ്ട്‌. ഞാന്‍ തന്നെ 
വേദം ഉപദേശിക്കുന്നു. ഞാന്‍ തന്നെ വേദം സൃഷ്ടിച്ചു. സര്‍വ 
വേദങ്ങളും എന്നെ സ്തുതിക്കുന്നു. ഞാന്‍ ജന്മനാശങ്ങള്‍ക്ക 
തീതനാണ്‌. എന്നെ പാപപുണ്യങ്ങള്‍ സ്പര്‍ശിക്കുന്നില്ല. ഞാന്‍ 
ശരീരമനോബുദ്ധികള്‍ക്കതീതനാണ്‌. എനിക്ക്‌ ഭൂമിയോ ജലമോ 
അഗ്നിയോ വായുവോ ആകാശമോ ഒന്നുമില്ല. ഇങ്ങനെ മായാ 
മയ പ്രപഞ്ചങ്ങള്‍ക്കതീതനായി സര്‍വസാക്ഷിയായി അദ്വിതീ 
യമായി കരചരണരഹിതമായി ബുദ്ധിയുടെ കോണിലുള്ള പര 
മാത്മ സ്വരൂപമറിയുന്നവന്‍ മാത്രമേ ശുദ്ധമായ എന്റെ പരമാ 
ത്മസ്വരൂപ സാക്ഷാത്കാരം സിദ്ധിക്കുകയുള്ളൂ. 


25. യഃ ശതരൂദ്രിയമധീതേ സഃ അഗ്നിപൂതോ ഭവതി, 
സ വായുപുതോ ഭവതി, സ ആത്മപുതോ ഭവതി, സ 
സുരാപാനാത്‌ പൂതോ ഭവതി, സ ്രഹ്മഹത്യാത്‌ 
പൂതോ ഭവതി, സ സുവര്‍ണ്ണ സ്തേയാത്‌ പൂതോ ഭവ 
തി, സ കൃത്യാകൃത്യാത്‌ പൂതോ ഭവതി, തസ്മാദവിമു 
ക്തമാശ്രിതോ ഭവതി, അത്യാശ്രമീ സര്‍വദാ സകൃദ്വാ 
ജപേത്‌ 


യാതൊരുവന്‍ ശതരുഗ്രിയം അധ്യയനം ചെയ്യുന്നോ 
അവന്‍ അഗ്നി, വായു, ജലം, ആത്മാവ്‌ എന്നിവയെപ്പോലെ 
പരിശുദ്ധനായിത്തീരുന്നു. മദ്യപാന മഹാപാപത്തില്‍ നിന്ന്‌ 
മുക്തനാകുന്നു, ബ്രഹ്മഹത്യാപാപത്തില്‍ നിന്നു സ്വര്‍ണ്ണപഹര 
ണപാപത്തില്‍ നിന്നും മുക്തനാകുന്നു, അവന്‍ എല്ലാ ശുഭാ 
ശുഭകര്‍മ്മങ്ങളില്‍ നിന്നും പരിശുദ്ധനാകുന്നു. ഭഗവാന്‍ സദാ 
ശിവന്റെ കൃപക്ക്‌ പാത്രമാകുന്നു. അതുകൊണ്ട്‌ ഉദ്ധരിക്കപ്പെട്ട 


ജീവന്‍ അപരമ തപസ്വികളെപ്പോലെ എപ്പോഴുമോ ഒരു പ്രാവ 
ശ്യമോ അധ്യയനം ചെയ്യണം. 


26. അനേന ജ്ഞാനമാപ്നോതി | 


സംസാരാര്‍ണ്ണവ നാശനം ] 


K 


തസ്മാദേവം വിദിത്വൈനം | 


കൈവല്യം ഫലമശ്നുതേ ॥ 


അതുകൊണ്ട്‌ മാത്രമേ സംസാരസാഗരത്തെ തരണം 
ചെയ്യാന്‍ സാധിക്കുന്ന ജ്ഞാനം നേടാന്‍ കഴിയൂ. അങ്ങനെ 
യുള്ള അറിവു ലഭിച്ചാല്‍ മോക്ഷഫലം സിദ്ധിക്കുന്നു. 


കൈവല്യോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പ കദരുകോപണ്്ഷപത്ത്‌ ൭ 
Ne 


ശാന്തി മന്ത്രം 


ഓം. സഹനാവവതു. സഹന ഭുനക്തുഃ സഹ 
വീര്യം കരവാവഹൈ. തേജസ്വിനാവ ധീതമസ്തു. മാ 


വിദ്വിഷാവഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഗുരുശിഷ്യന്മാരായ ഞങ്ങള്‍ രണ്ടുപേരെയും 
ഒരുമിച്ച്‌ രക്ഷിക്കട്ടെ. ഒരുമിച്ച്‌ ഞങ്ങള്‍ ജീവിതം അനുഭവി 
ക്കട്ടെ. ഒരുമിച്ച്‌ ഞങ്ങള്‍ മുന്നേറട്ടെ. ഞങ്ങളുടെ വിദ്യയും 
ബുദ്ധിയും തേജോമയമാകട്ടെ. ഞങ്ങള്‍ ഒരാളെയും ദ്വേഷി 
ക്കാനിടവരാതിരിക്കട്ടെ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ക്ഷുരികാം സംപ്രവക്ഷ്യാമി ധാരണാം 
യോഗസിദ്ധയേ 
യാം പ്രാപ്യ ന പുനര്‍ജന്മ യോഗമുക്തസ്യ 


ന ജായതേ. 


യോഗസിദ്ധിക്കായി ധാരണാപൂരമായ ക്ഷൂരികയെ അതാ 
യത്‌ കത്തിയെ ഞാനിവിടെ വിവരിക്കുന്നു. അത്‌ മനസ്സിലാ 
ക്കിയാല്‍ യോഗമുക്തനായിട്ടുളളവന്‍ പുനര്‍ജന്മം ഉണ്ടാവുക 
യില്ല. 


2. വേദതത്വാര്‍ത്ഥ വിഹിതം യഥോക്തം ഹ 
സ്വയംഭൂവാ 
നിഃശബ്ദം ദേസമാസ്ഥായ തത്രാസനസമവസ്ഥിതഃ 
3. കൂര്‍മ്മോ /ങ്ങഗാനീവ സംഹൃത്യ മനോ ഹൃദി 
നിരുധ്യ ച 
മാത്രാ ദ്വാദശയോഗേന പ്രണവേന ശനൈഃ ശനൈഃ 
4. പൂരയേത്‌ സര്‍വമാത്മാനം സര്‍വദ്വാരം നിരുദ്ധ്യ ച 
ഉരോമുഖകടിഗ്രീവം കിഞ്ചിത്‌ ഹൃദയമുന്നതം. 


നിശ്ശബ്ദമായ സ്ഥനത്തില്‍ ഉചിതമായ ആ സത്തിലി 
രുന്ന്‌ ആമ കൈ, കാല്‍, തലകള്‍ ഉള്ളിലേയ്ക്ക്‌ വലിക്കുന്ന 


തുപോലെ മനസ്സ്‌ ബാഹ്യേന്ദ്രിയങ്ങളില്‍ നിന്ന്‌ വ്യാവര്‍ത്തി 

പ്പിക്കണം. അതിനുശേഷം സാവധാനത്തില്‍ പന്ത്രണ്ടു മാത്ര 

ചേര്‍ന്ന പ്രണവത്താല്‍ ബ്രഹ്മാവിനാല്‍ നിര്‍ദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 
വിധം നവദ്വാരങ്ങളെയും നിയന്ത്രിച്ച്‌ പ്രാണായാമം ചെയ്യണം. 
മാര്‍വിടം മുഖം നട്ടെല്ല്‌ കഴുത്ത്‌ ഹൃദയം ഇവ ഉയര്‍ന്ന സ്ഥിതി 

യിലായിരിക്കണം. 


5. പ്രാണാന്‍ സഞ്ജാരയേത്‌ തസ്മിന്‍ നാസാഭ്യന്തര 
ചാരിണഃ 


ഭൂത്വാ തത്രായത്രപാണഃ ശനൈരുച്ഛ്യാസ 
മുച്ഛാസേത്‌ 


പിന്നെ മൂക്കിനകത്ത്‌ ചലിക്കുന്ന പ്രാണനെ ഹൃദയ 
ത്തില്‍ ധരിക്കണം. ഇങ്ങനെ കുംഭകം നിര്‍വഹിച്ച്‌ സാവധാ 
നത്തില്‍ രേചകം ചെയ്യണം. 


6. സ്ഥിരമായ ദ്ൃഡ്രം കൃത്വാ അംഗുഷ്ഠേന സമാഹിതഃ 
ദ്വേ ഗുല്‍ഫേ പ്രകൂര്‍വീത ജംഘേ ചൈവ 
ത്രയസ്ത്രയഃ 
7. ജാനുനീ തഥോരുഭ്യാം ദ്വേന ഗുദേന ശിശ്നേന 
ശ്രതയസ്ത്രയഃ 


വായോരായതനം ത്ര്ത നാഭിദേശേന സമാശ്രയേത്‌ 


ഇങ്ങനെ ഈ അഭ്യാസം സ്ഥിരവും ദൃഡവു 
മാക്കിത്തീര്‍ത്തതിനുശേഷം വളരെ ശ്രദ്ധയോടെ കാലിലെ 
പെരുവിരല്‍ മുതല്‍ രണ്ടു കണങ്കാലിന്മേലും രണ്ട്‌ കാല്‍മു 
ട്ടിലും ഉപസ്ഥം മലദ്വാരം ഇവിടെയും മുന്നു പ്രാണായാമം ചെയ്യ 
ണം. പിന്നെ വായുവിന്റെ സ്ഥാനം നാഭിപ്രദേശമാക്കണു. 


8. തത്രനനാഡീ സുഷുമ്നാ തു നാഡിഭിര്‍ദശഭിര്‍ 
വൃതാ 
ത്രതനരക്താ ച പീതാ ച കൃഷ്ണാ താഗ്രാ 
വിലോഹിതാ 


IP 


അവിടെ സുഷുമ്ന എന്ന നാഡിയുണ്ട്‌. അത്‌ പല നാഡി 
കളും ചേര്‍ന്നതാണ്‌. അവയില്‍ പലതും സൂക്ഷ്മങ്ങളും 
ചുമന്നും മഞ്ഞച്ചും കറുത്തും ചെമ്പുനിറത്തിലും മറ്റും ഉള്ള 


താണ്‌. 


9. അതിസൂക്ഷ്മം ച തന്മീ ച ശുക്ലാ നാഡീന 
സമാശ്രയേത്‌ 


തത്ര സഞ്ചാരയേത്‌ പ്രാണന്‍ ഈര്‍ണ്ണനാ 
ഭീവതന്തുനാ 


ഇവയില്‍ ഏറ്റവും സൂക്ഷ്മവും നേര്‍ത്തതും വെളു 
ത്തതും ആയവയെ ആശ്രയിക്കണം. എട്ടുകാലി തന്റെ വല 
യിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുന്നതുപോലെ യോഗി ഈ 


നാഡികളിലൂടെ പ്രാണനെ സഞ്ചരിപ്പിക്കണം. 


10. തതോനരക്തോലപാഭാസ ഹൃദയായതനംനമഹത്‌ 


ദഹരം പുണണ്‍ഡരീകം തത്നവേദാന്തേര്‍ഷ്യ 
നിഗദ്യതേ 


അതിനുശേഷം വേദാന്തത്തില്‍ ദഹരപുണ്ഡരീകമെന്നു 
പറയുന്ന ഹൃദയത്തിന്റെ ചുമന്ന താമരപ്പുവുപോലെ പ്രകാ 
ശിക്കുന്ന ആ സ്ഥാനമുണ്ടല്ലോ. 


11,12,13,14,15 തദ്‌ ദിത്വാ കണ്ഠമായാതി താം 
നാഡീം പൂരയേദിതി മനസസ്തു പരംഗുഹ്യം സുതീ 
ക്ഷണം ബുദ്ധിനിര്‍മ്മലം പാദസ്യോപരി യന്മാര്‍മ 
തദ്രൂപം നാമ ചിന്തയേത്‌ മനോ ധാരേണ തിക്ഷേണന 
യോഗമാശ്രിത്യ നിതൃശഃ ഇന്ദ്ര വ്രജമിതി പ്രോക്തം 
മര്‍മജം ഘാനുക്യന്തനം തത്‌ ധ്യാനബലയോഗേന 
ധാരണഭിര്‍നികൃന്തയേത്‌ ഉനര്‍വോര്‍മധ്യം തു 
സംസ്ഥാപ്യ മര്‍മപ്രാണവിമോചനം ചതുരഭ്യസ്യ 
യോഗേന ഛിന്ദേദനഭിശങ്കിതഃ - തതഃ കണ്റഠാന്തരേ 
യോഗീ സമൂഹേ നാഡിസണ്യയേ ഏകോത്തരം 
നാഡിശതം താസാം മധ്യേ വരാ സ്മൃതാ 


11,12..... അതിനെ ഭേദിച്ച്‌ വായു ആ നാഡിയെ നിറച്ച്‌ 
കണ്ഠത്തിലെത്തുന്നു. അതിനാല്‍ യോഗിക്ക്‌ ബുദ്ധിപരമായി 
നിര്‍മ്മലവും അതി തീക്ഷ്ണവുമായ മനസ്സാകുന്ന കത്തിയെ 
ടുത്തു കാലിന്റെ മുകളില്‍ മധ്യഭാഗത്ത്‌ നിലകൊള്ളുന്ന നാമം, 
രൂപം ഇവ മുറിച്ച്‌ കളയണം. അങ്ങനെയുള്ള തീക്ഷ്ണമന 


സ്റിനാല്‍ നിത്യവും യോഗം അഭ്യസിക്കണം. 


13. പിന്നീട്‌ ഇന്ദ്രവ്രജം എന്നു പേരുള്ളതും കണങ്കാലിലുള്ളതു 
മായ സ്ഥാനത്തെ ധ്യാനയോഗത്തിന്റെയും ധാരണയുടെയും 


ബലത്താല്‍ മുറിക്കണം. 


14. പിന്നെ രണ്ടു തുടകളുടെയും നടുക്ക്‌ പ്രാണനെ സ്ഥാപിച്ച്‌ 
അതിനെ മര്‍മ്മഭാഗത്തില്‍ കൊണ്ടാക്കണം. നാലുപ്രാവശ്യം 


യോഗാഭ്യാസം ചെയ്ത്‌ ശങ്കയെന്യേ മര്‍മ്മഭാഗം മുറിക്കണം. 


15. പിന്നെ യോഗി കണ്ഠത്തിന്റെ ഉള്ളില്‍ നാഡികളെ ഏകീ 


കരിക്കുന്നു. അവിടെ നൂറ്റിയൊന്ന്‌ നാഡികളുണ്ട്‌. 


16. സുഷുമ്ന തു പരേ ലീനാ വിരജാ ane 
ഇഡാ തിഷ്ഠതി വാമേന പിംഗലാ ദക്ഷിണേന തു 


17. തയോര്‍മധ്യേ പരം സ്ഥാനം യസ്തി വേദ സ 
വേദവിത്‌ 


ദ്വാസപത്തി സഹ്രസാണി പ്രതിനാഡീഷ്ഠന 
തേതഃ തിലം 


18. ഛിദ്യതേ ധ്യാനയോഗേന സുഷുമ്നൈ 
കാനഛിദ്യതേ 


യോഗനിര്‍മല ധാരേണ ക്ഷുരേണാല വര്‍ചസാ 
19. ഛന്ദേന്നാഡീശതം ധീരഃ പ്രഭവാദിഹ ജന്മനി 
ജാതിപുഷ്പസമാ യോഗീന യദാ വശ്യതി തൈതലം 


20. ഏവം ശുഭാസുഭൈര്‍ഭാവം സാ നാഡീതാം 
വിഭാവയേത്‌ 


തദ്ഭാവിതാ പ്രപദ്യന്തേ പുനര്‍ജന്മവിവര്‍ജിതാഃ 


16. സുഷുമ്ന പരതത്വത്തില്‍ ലയിച്ചതാണ്‌. വിരജ്രബഹ്മമാ 
കുന്നു. ഇഡ ഇടത്തു വശത്തിരിക്കുന്നു. പിംഗള വലതുവശ 


ത്താണ്‌. 


17. ഈ രണ്ടു നാഡികളുടെയും നടുക്ക്‌ ഉള്ള ഉത്തമ സ്ഥാനം 
മനസ്സിലാക്കണം. അത്‌ മനസ്സിലാക്കിയവന്‍ വേദജ്ഞനാണ്‌. 
നാഡികളെല്ലാം കൂടി എഴുപത്തിരണ്ടായിരമുണ്ട്‌. തൈതില 
മെന്നാണതിന്റെ പേര്‌. 18, 19. ധ്യാനയോഗത്താല്‍ സകലനാ 
ഡികളും ഛേദിക്കപ്പെടുന്നു. സുഷുമ്ന മാത്രം ഛേദിക്കാന്‍ 
സാധ്യമല്ല. വീരപുരുഷന്‍ ഈ ജന്മത്തില്‍ തന്നെ ആത്മാ 
വിന്റെ പ്രഭാവത്താല്‍ അഗ്നിയെപ്പോലെ തേജസ്വിയായും യോഗ 
ശക്തിയാകുന്ന കത്തിയാല്‍ സകലനാഡികളെയും ഛേദിക്കാന്‍ 
കഴിവുള്ളവനായും തീരാം. പിച്ചകപ്പൂവിനെപ്പോലെ യോഗിക്ക്‌ 
എപ്പോഴും തൈതിലം കാണാന്‍ കഴിയും 20. ഇങ്ങനെ ശുഭാ 
ശുഭഭാവത്തോടെ സുഷുമ്നനാഡിയെ ധ്യാനിക്കണം. അതില്‍ 
നിമഗ്നനായവന്‍ പുനര്‍ജന്മമില്ല. ്രഹ്മപ്രാപ്തിയുമുണ്ടാകും. 


21. തയോര്‍ വിജിത ചിത്തസ്തു നിശ്ശബ്ദം 
ദേശമാ സ്ഥിതഃ 


നിഃസംഗത്ത്വസംഗയോഗജ്ഞോ നിരപേക്ഷഃ 
ശനൈഃ ശനൈഃ 


22. പാശാന്‍ ഛിത്വാ യഥാ ഹംസോ നിര്‍വിശങ്ക 
ഖമുത്‌ ക്രമേത്‌ 
ഛിന്നപാശസ്തഥാജീവഃ സംസാരം തരതേ സദാ 


23. യഥാ നിര്‍വാണ കാലേ തു ദീപോ ദഗ്ധ്വാ ലയം 
വ്രജേത്‌ 


തഥാ നസര്‍വാണിനകര്‍മാണിന യോഗീ 
ദഗ്ധ്വാന ലയം (വജേത്‌ 


24. പ്രാണായാമസു തിക്ഷണേന മാത്രാ ധാരണ 
യോഗവിത്‌ 


വൈരാഗ്യോപലഘൃഷ്ടേന ഛിത്വാ തന്തും 
ബധ്യതേ 


P 


fh 


25. അമൃതത്വംന സമാപ്നോതിനയദാ കാമാത്‌ 
പ്രമുച്യതേ 

സര്‍വേഷണാ വിനിര്‍മുക്തഛിത്വാ തംന്തും 
ബധ്യതേഇത്യുപനിഷത്‌ 


21. തപസ്സിനാല്‍ യാതൊരാള്‍ ചിത്തത്തെ ജയിച്ചു, അയാള്‍ 
ശബ്ദരഹിതമായ ഏകാന്ത പ്രദേശത്ത്‌ ഇരുന്ന്‌ നിസ്സംഗനായി 
യോഗം അഭ്യസിക്കണം. പതുക്കെപ്പതുക്കെ നിരപേക്ഷനുമാ 
യിത്തീരണം. 


22. ഹംസം എങ്ങനെ ശങ്യയെന്യേ ആകാശത്തില്‍ പറക്കു 
ന്നു, അതുപോലെ ഈ അഭ്യാസത്താല്‍ എല്ലാ ബന്ധനങ്ങളും 
മുറിച്ച്‌ ബന്ധനമുക്തനായി സംസാരം തരണം ചെയ്യാനും 
സാധിക്കും. 


23. വിളക്കു കെട്ടു കഴിയുമ്പോള്‍ അതിലെ എണ്ണയും കത്തി 


നശിക്കുന്നു. അതുപോലെ കാര്യങ്ങളെല്ലാം നിര്‍വഹിച്ചു pg 
യുമ്പോള്‍ വ്യക്തിബ്രഹ്മത്തില്‍ വിലയം പ്രാപിക്കുന്നു. 


24. പ്രാണായാമത്തില്‍ തീക്ഷ്ണമായിത്തീര്‍ന്ന ഓങ്കാരരൂപമായ 
വായ്ത്തലയാൽ വൈരാഗ്യമാകുന്ന കല്ലില്‍ ഉരച്ച്‌ മൂര്‍ച്ച കൂട്ടിയ 
മനസ്സിനാല്‍ 


സംസാരമാകുന്ന സൂത്രം മുറിച്ച്‌ യോഗവേത്താവായ മനു 
ഷ്യന്‍ പിന്നീട്‌ ബന്ധനത്തില്‍ പെടാനിടവരാത്ത അവസ്ഥ 
യുണ്ടാകുന്നു. 


25. എപ്പോള്‍ അവന്‍ കാമനകളില്‍ നിന്ന്‌ മുക്തനാകുന്നു. 
ഏഷണാരഹിതനാകുന്നു. എപ്പോള്‍ അമൃതത്വം പ്രാപിക്കു 
ന്നു. ഇങ്ങനെ സംസാരത്തെ ഛേദിച്ച്‌ അയാള്‍ ബന്ധനരഹി 
തനാകുന്നു. കാമരഹിതനമായി ഭവിക്കുന്നു. 


ക്ഷുരികോപനിഷത്ത്‌ സമാപിച്ചു. 


പാം 


 ഓശണ്ടചഞ്ച്യദൂപണ[്ഘത്ത്‌ ൭ 
പ 


ശാന്തിപാഠം 


ഓം. ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമദേവാ ഭ്രദം 
പശ്യമാക്ഷഭിര്യജ്രതാഃ സ്ഥിരൈരംഗൈഃ സ്തുഷ്ടു 
വാം സസ്തനൂഭിര്‍ വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തിന ഇന്ദ്രോ വൃദ്ധ്രശവാഃ സ്വസ്തിനഃ 
പൂഷാവിശ്വവേദാഃ സ്വസ്തിനസ്താര്‍ക്ഷ്യോ അരിഷ്ട 
നേമിഃ സ്വസ്തിനോബ്യഹസ്പതിര്‍ദധാതു. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകളാല്‍ ശുഭം ശ്രവിക്കുമാറാ 
കട്ടെ. കണ്ണുകള്‍ കൊണ്ട്‌ മംഗള ദര്‍ശിക്കട്ടെ. ബലിഷ്ഠങ്ങളായ 
അംഗങ്ങളാല്‍ നിങ്ങളെ സ്തുതിക്കാനിടവരട്ടെ. അങ്ങനെ 
ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുളള ആയുസ്സു മുഴുവനും 
ഞങ്ങള്‍ അനുഭവിക്കട്ടെ. കീര്‍ത്തിമാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ 
മംഗളമരുളട്ടെ സര്‍വജ്ഞനായ പൂഷ ഞങ്ങളള്‍ക്ക്‌ മംഗളം 
പ്രദാനം ചെയ്യട്ടെ. അപ്രതിരോധ്യഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ 
ക്ക്‌ മംഗളം തരട്ടെ. ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ നന്മകൈ 
വരുത്തട്ടെ. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം നമസ്തേ ഗണപതായേ ത്വമേവ 
പ്രത്യക്ഷം തത്ത്വമസി. ത്വമേവ കേവലം കര്‍ത്താസി. 


ത്വമേവ കേവലം ധര്‍ത്താസി. ത്വമേവ കേവലം 
ഹര്‍ത്താസി. ത്വമേവ സര്‍വം ഖല്വിദം ബ്രഹ്മാസി. ത്വം 
സാക്ഷാ ദാത്മാസി. നിത്യം ഭൂതം, വച്മി, സത്യം, 
വച്മി. 


ഹരി ഓം ഭഗവാന്‍ ഗണപതിക്ക്‌ നമസ്കാരം. അങ്ങുത 
ന്നെയാണ്‌ കര്‍ത്താവും ധര്‍ത്താവും കര്‍ത്താവും അങ്ങുതന്നെ 


യാണ്‌ നിത്യനും ആത്മ സ്വരൂപനും ഞാന്‍ ഭൂതം പറയുന്നു. 


2. അവ ത്വം മാം, അവ വക്താരം അവ ശ്രോതാരം. 
അവദാതാരം, അവധാതാരം, അവാനുചാനമവശി 
ഷ്യം, അവ പശ്ചാത്താത്‌, അവ പുരസ്താത്‌, അവ 
ചോത്തരാനത്താത്‌, അവ ദക്ഷിണാത്താത്‌ അവ 
ചോര്‍ധ്വാത്താത്‌, അവാധരാത്താത്‌, സർവതോ മാം 
പാഹി, പാഹി സമന്താത്‌. 


അങ്ങ്‌ എന്നെ രക്ഷിച്ചാലും വക്താവിനെ രക്ഷിച്ചാലും 
ശ്രോതാവിനെ ദാതാവിനെയും ധാതുവിനെയും അനൂചാന 
നെയും ശിഷ്യനെയും രക്ഷിച്ചാലും പശ്ചിമ ഭാഗത്തുനിന്നും 
പൂര്‍വഭാഗത്തുനിന്നും ഉത്തര ഭാഗത്തുനിന്നും എന്നെ 
രക്ഷിക്കുക. മുകളില്‍ നിന്നും താഴെനിന്നും എന്നെ രക്ഷി 
ക്കുക. എല്ലാ ഭാഗത്തുനിന്നും എന്നെ രക്ഷിക്കുക. 


2 


3. ത്വം വാങ്മയസ്ത്വം ചിന്മയഃ ത്വമാനന്ദമയസ്ത്വം 
ബ്രഹ്മമയഃ ത്വം സച്ചിദാനന്ദാദ്വിതീയോ സി ത്വം 
പ്രത്യക്ഷം ്രഹ്മാസി. ത്വം ജ്ഞാനമയോ വിജ്ഞാന 
മയോ സി. 


അങ്ങ്‌ വാങ്മയനും ചിന്മയനും ആനന്ദമയനും ആണ്‌. 
അങ്ങ്‌ ബ്രഹ്മമയവും സച്ചിദാനന്ദസ്വരുപവും ഏകനും അദ്വി 
തീയനുമാണ്‌. അങ്ങുതന്നെയാണ്‌ ജ്ഞാനവിജ്ഞാനമയനും 
പ്രത്യക്ഷമായ ബ്രഹ്മവും. 


4. സര്‍വം ജഗദിദം ത്വത്തോ ജായതേ സര്‍വം 
ജഗദിദം ത്വത്തസ്തിഷ്ഠതി. സര്‍വ്വം ഇഗദിദം ത്വയി 
പ്രത്യേതിഃ ത്വം ഭൂമിരാഫ്നേലേധ്നിലോ നഭടഃത്വ്യു 
ചത്വാരി വാക്‌ പദാനിഃ ത്വം ഗുണത്രയാതീതഃ ത്വം 
കാല്രതയാതീതഃ ത്വം ദേഹ്രതയാതീതഃ 
മൂലാധാരസ്ഥിതോ സി നിത്യം. ത്വംശക്തി 
ര്രയാത്മകഃ ത്വഃ യോഗിനോധ്യായന്തി നിത്യം ത്വം 
ബ്രഹ്മാ, ത്വം വിഷ്ണുസ്ത്വം രുദ്രസ്തമിന്ദ്രസ്തമ 
ഗ്നിസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം. 
ബ്രഹ്മഭൂര്‍ഭുവസുവരോം. 


ത്വം 


ഈ ജഗത്തോല്ലാം അങ്ങില്‍ നിന്നുണ്ടാകുന്നു. ലോക 
മെല്ലാം അങ്ങില്‍ സ്ഥിതി ചെയ്യുന്നു. ഈ ലോകം അങ്ങില്‍ 
വിലയം പ്രാപിക്കുന്നു. സകലലോകവും അങ്ങുതന്നെ അങ്ങു 
പൃഥിയും, ജലവും, അഗ്നിയും, വായുവും, ആകാശവും 
ആണ്‌. നാലു വാക്പദങ്ങളും അങ്ങാണ്‌. അങ്ങ്‌ ഗുണത്രയാ 
തീതനാണ്‌; കാലത്രയാതിതനാണ്‌;കാലത്രയാതീതനാണ്‌. 
ദേഹത്രയാതീതനാണ്‌ എന്നും അങ്ങ്‌ മൂലാധാരസ്ഥിതനായി 
ഭവിക്കുന്നു. അങ്ങ്‌ ശക്തിത്രയാത്മകനാണ്‌.യോഗികള്‍ നിത്യം 
അങ്ങയെ ധ്യാനിക്കുന്നു. അങ്ങ്‌ ബ്രഹ്മാവും, വിഷ്ണുവും, 
രുദ്രനും, ഇന്ദ്രനും, അഗ്നിയും, വായുവും, സൂര്യനും, 
ചന്ദ്രനുമാണ്‌. ഭുഃഭുവഃ സ്വഃ രൂപത്തിലുളള മുന്നു ലോകവും 
ഓങ്കാരസ്വരൂപമായ പരബ്രഹ്മവും അങ്ങാകുന്നു. 


5. ഗണാദിം പൂര്‍വ മുച്ചാര്യ വര്‍ണ്ണാദിം തദനന്തരം 
അനുസ്വാരചഃ പരതര അര്‍ദ്ധേന്ദുലസിതം തഥാ 


താരേണയുക്തമേതദേവ മനുമ്പ്വരൂപം. 


ആദ്യ “ഗ” എന്നുച്ചരിച്ച്‌ “അ” എന്നുച്ചരിക്കണം. അതിനു 
ശേഷം അനുസ്വാരം ഉച്ചരിക്കണം. ഇപ്രകാരം അനുസ്വാര 
ത്താല്‍ അലംകൃതമായ “ഗം” തന്നെയാണ്‌ അങ്ങയുടെ ബീജമ 
ന്ത്രസ്വരുപം. എന്തെന്നാല്‍ അര്‍ദ്ധചന്ദ്ര രൂപത്തില്‍ ഓം കാരം 
അവരുര്‍ദ്ധമാണല്ല്ലോ. 


6. ഗകാരഃ പൂര്‍വരൂപം അകാരോമധ്യമരൂപം 
അനുസ്വാരശ്ചാന്ത്യരുപം ബിന്ദുരുത്തരരൂപം. നാദഃ 
സന്ധാനം സംഹിതാ സന്ധിഃ സൈഷാ ഗണേശീ 
വിദ്യാ ഗണക ജഷിഃ നിച്യദ്ഗായ്രതീഛന്ദഃ ശ്രീമഹാ 
ഗണപതി ദേവതാ ഓം ഗംഗണപതായേ നമ ഏക 
ദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി. തന്നോ 
ദന്തീ പ്രചോദയാത്‌. 


ഗകാരം പൂര്‍വരൂപവും അകാരം മധ്യമരൂപവും Ps 
സ്വാരം അന്ത്യരൂപവും ബിന്ദു ഉത്തരരൂപവുമാകുന്നു. നാദം 
സന്ധാനവും സംഹിത സന്ധിയുമാകുന്നു. ഇതാണ്‌ ഗണേശ 
വിദ്യു. ഇതിന്റെ ഭൂഷി ഗണകനും ഛന്ദസ്സ്‌ നിച്യദ്ഗായ്രതിയും 
ദേവത മഹാഗണപതിയുമാണ്‌. ഓം ഗണപതായേ നമ 
ഏകദന്തായ വിദ്മഹേ വ്രകതുണ്ഡനെ ഞങ്ങള്‍ ധ്യാനി 
ക്കുന്നു. ഗജാനനന്‍ നമുക്ക്‌ പ്രേരണയാല്‍ നല്‍കട്ടെ ഇതാണ്‌ 
ഗണേശ ഗായത്രി. 


7. ഏകദന്തം ചതുര്‍ഹസ്തം പാശമങ്കുശ ധാരിണം 


അഭയം വരദം ഹസ്തൈര്‍ ബിദ്രാണം 
മൂഷക ധ്വജം 


8. രക്തം ലംബോദരം ശൂര്‍പ്പസുകര്‍ണ്ണം 
രക്തവാ സസം 


രക്തഗന്ധാനുലിപ്താംഗംരക്തപുഷ്പൈഃ 
സുപൂജിതം 
ഭക്താനുകമ്പിനം ദേവം ജഗത്‌ കാരണമച്യുതം 
ആവിര്‍ഭൂതം ച സൃഷ്ട്യാദ പ്രകൃതേഃ 
പുരുഷാത് പരം 
ഏവം ധ്യായതി യോ നിത്യം സ യോഗീയോ 
ഗിനാം വര. 


ഏകദന്തനും, ചതുര്‍ഹസ്തനു, പാശാങ്കുശധാരിയും, 
ഹസ്തങ്ങളില്‍ അഭയവരമുദ്ര ധരിച്ചവനും, ലംബോദരനും, 
രക്തവര്‍ണ്ണനും, മുഷക ധ്വജന്തമുറം പോലെ വലിയ ചെവിയു 
ളളവനും, രക്താംബരധാരിയും, രക്തചന്ദനം പൂശിയവനും, 
രക്തപുഷ്പങ്ങളാല്‍ അലംകൃതനും, ഭക്താനുകമ്പിയും, 
വിശ്വത്തിന്‌ കാരണഭൂതനും, നാശരഹിതനും സൃഷ്ടിക്കട്ടെ. 
ആരംഭത്തില്‍ തന്നെ ഉണ്ടായവനും പ്രകൃതിപുരുഷാതീതനും 
ആയ ശ്രീഗണേശനെ നിത്യം ചിന്തിക്കുന്ന യോഗി സര്‍വയോ 
ഗികളിലും വെച്ച്‌ ശ്രേഷ്ഠനായിത്തീരുന്നു. 


10. തമോ വാതപതയേ നമോ ഗണപതയേ നമോ 
ഗണപതയേ നമഃ 


പ്രഥമപതയേ നമസ്തേസ്തു 
ലംബോ ദരാ യൈകദന്തായ വിഘ്ന വിനാശിനേ 


ശിവസുതായ ശ്രീവരദമൂര്‍ത്തയേ നമോ നമഃ 


വാതപതിക്ക്‌ നമസ്കാരം ഗണപതിക്ക്‌ നമസ്കാരം 
പ്രഥമ പതിക്ക്‌ നമസ്കാരം. ലംബോദരന്‍ നമസ്കാരം 
ഏകദന്ത്‌ നമസ്കാരം വരദമൂര്‍ത്തിയായ ഗണേശന്‌ 
നമസ്കാരം. ശിവപുത്രന്‌ നമസ്കാരം. വരദമൂര്‍ത്തിക്ക്‌ 


നമസ്കാരം. 


1. ഏതദഥര്‍വശിരോ യോ ധീതേ സ ബ്രഹ്മഭൂയായ 
കല്പതേ.സസര്‍വ വിഘ്നൈ. ന ബാധ്യതേ 
സസര്‍വതഃ സുഖമേധതേ സപഞ്ചമഹാ പാതകോപ 
പാതകാത്‌ പ്രമുച്യതേ. സായമധീയാനോ രഠ്ര്രി 
കൃതം പാപം നാശതി. സായം പ്രാതഃ പ്രയുഞ്ജാനേ, 
അപാപോ ഭവതി. ധര്‍മ്മാര്‍ത്ഥ കാമമോക്ഷം ച വിന്ദതി. 


_ 


fh 


N 


അഥര്‍വ ശിരസ്സാണിത്‌. ഇത്‌ അധ്യായനം ചെയ്യുന്നവന്‍ 
ബ്രഹ്മ പ്രാപ്തിക്ക്‌ അധികാരിയാകുന്നു.അവന്‍ യാതൊരു 
വിധമായി വിഘ്നവും ബാധകമല്ല. അവന്‍ സര്‍വത്ര സുഖി 
യാകുന്നു. പഞ്ചമഹാപാതകങ്ങളില്‍ നിന്നും ഉപപാതകങ്ങ 
ളില്‍ നിന്നും അവന്‍ മുക്തനാകുന്നു. വൈകിട്ട്‌ ഇത്‌ അധ്യയ 
നം ചെയ്താല്‍ പകലത്തെ പാപം തീരും. പ്രഭാതത്തില്‍ 
ചൊല്ലിയാല്‍ രാത്രി ചെയ്ത പാപം നശിക്കും പ്രഭാതത്തിലും 
സന്ധ്യക്കും ജപിച്ചാല്‍ പാപ രഹിതനാകും ഇതു ചൊല്ലു 
ന്നവര്‍ക്കു ധര്‍മ്മാര്‍ത്ഥകാമമോക്ഷങ്ങള്‍ നാലും ലഭിക്കുന്നു. 


12. ഇദ മഥര്‍വശീര്‍ഷമശിഷ്യായ ന ദേയം യോ യദി 
മോഹാത്‌ ദാസ്യതി സഃപാപീയാന്‍ ഭവതിഃ 


ശിഷ്യനല്ലാത്തവന്‍ ഈ അഥര്‍വശിരോ മന്ത്രം ദാനം 
ചെയ്യരുത്‌. ഉത്തമ ശിഷ്യനേ കൊടുക്കാവൂ. മോഹാവേശ 
ത്താല്‍ അങ്ങനെ ചെയ്യുന്നവന്‍ പാപിയായിത്തീരുന്നു. 


13. സഹ്രസാവര്‍ത്തനാദ്യം യം കാമമധീതേ തം 
തമനേന സാധയേത്‌ അനേന ഗണപതിമഭിഷിഞ്ചതി 
സ വാഗ്മീ ഭവതി, ചതുര്‍ത്ഥ്യാമനശ്നന്‍ ജപതി സ 
വിദ്യാവാന്‍ ഭവതി. ഇതൃഥര്‍ത്ഥ്യാമനശ്നന്‍ ജപതി 
സ വിദ്യാവാന്‍ ഭവതി. ഇതൃഥര്‍വണവാക്യം 
ബ്രഹ്മാദ്യാ ചരണം വിദ്യാത്‌. ന ബിഭേതി കദാചനേ. 
യോദൂര്‍വാങ്കുരൈര്‍യജതി സവ്രൈശവണോപമോ 
ഭവതി. യോലാജൈര്‍യജതി സ യശോവാന്‍ ഭവതി. 
സമേധാവാന്‍ ഭവതി. യോ മോദക സഹ സ്രേണ 
യജതി സവാശ്ചിതത ഫലവാവാപ്നോതി യഃ 
സാജ്യസമിദ്ഭിയജതി സസര്‍വംലഭതേ. സര്‍വം 


ലഭതേ അഷ്ഠന ബ്രാഹ്മണന്‍ ae 
സൂര്യവര്‍ച്ചസ്വി ഭവതി സൂര്യ്രഹേണ മഹാനദ്യാം 
പ്രതിമാ സന്നിധൌ വാ ജപ്ത്വാസിദ്ധമന്ത്രേ ഭവതിഃ 
മഹാദോഷത്‌ പ്രമുച്യതേ. സര്‍വവിദ്ഭവതി. സസര്‍ 
വവിദ്‌ ഭവതി. യഏവംവേദേതൃപനിഷത്‌. ഹരി ഓം 
തത്‌ സത്‌. 

ആയിരം ഉരു ഈ മന്ത്രം ജപിക്കുന്ന പക്ഷം സകല 
ആഗ്രഹങ്ങളും സാധിക്കുന്നു. ഈ മന്ത്രത്താല്‍ ഗണപതിക്ക്‌ 
അഭിഷേകം ചെയ്താല്‍ അവന്‍ വാഗ്നിയാകും, ചതുര്‍ത്ഥീ 
ദിവസം ഉപസവസിച്ച്‌ ഈ മന്ത്രം ജപിക്കുന്നവന്‍ 
പണ്ഡിതനാകുമെന്ന്‌ അഥര്‍വണമുനി പറയുന്നു. ഈ മന്ത്രം 
ജപിച്ച്‌ തപസ്സ്‌ ചെയ്താല്‍ അവന്‍ ഭയമുണ്ടാകില്ല. കറുക 
കൊണ്ട്‌ ഇതുപയോഗിച്ച്‌ ഗണപതിക്ക്‌ യജ്ഞം ചെയ്യുന്നവന്‍ 
കുബേരനൊപ്പം ധനവാനാകും ലാക്ഷകൊണ്ട്‌ യാഗം 
ചെയ്താല്‍ യശസ്ധിയാകും. ആയിരം മോദകം കൊണ്ട്‌ ഹോമം 
നടത്തിയാല്‍ ആഗ്രഹിച്ച കാര്യം സാധിക്കും. നെയ്യും 
ചമതയും കൊണ്ടായാല്‍ സകലസിദ്ധിയും ഉണ്ടാകും എട്ടു 
ബ്രാഹ്മണരെ ഈ മന്ത്രം യഥാവധി പഠിപ്പിച്ചാല്‍ അവന്‍ 
സൂരൃതുല്യം തേജസ്വിയാരും. സൂര്യഗ്രഹണ ഘട്ടത്തില്‍ 
ഏതെങ്കിലും മഹാനദിയുടെയോ, വിഗ്രഹത്തിന്റെയോ 
അടുത്തിരുന്ന്‌ ഈ മന്ത്രം ജപിച്ചാല്‍ മന്ത്രസിദ്ധി കൈവ 
രുന്നു. ഇങ്ങനെ അനുഷ്ഠിക്കുന്ന സാധകന്‍ എല്ലാ 
വിഘ്നങ്ങളില്‍ നിന്നും വിമുക്തനാകുന്നു. ഇങ്ങനെ 
അറിയുന്നവന്‍ സര്‍വജ്ഞനാകുന്നു. ഇങ്ങനെ ഉപനിഷത്ത്‌. 


ഗണപത്യോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


പ ഒരൂഡോചണുഘത്ത്‌ 


0 


ശാന്തിപാഠം 


ഓം. ഭഗ്രം കര്‍ണ്ണേഭിഃ ശൃണയാമ ദേവാ ഭഗ്രംപ 
ശ്യേമാക്ഷഭിര്‍ര്യ ജ്രതാഃ സ്ഥിരൈരംഗ്ഗൈസ്തു 
ഷ്ടുവാംസ സ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ്രവാഃ സ്വസ്തി നഃ പൂഷാ 
വിശ്വവേദാഃ സ്വസ്തിനസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തിനോ ബൃഹസ്പതിര്‍ദ ധാതു. ഓം. ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍കൊണ്ട്‌ ശുഭം കേള്‍ക്കു 


മാറാകണേ. കണ്ണുകള്‍ കൊണ്ട്‌ മംഗളമായതുകാണുവാനിട 

വരണേ. ബലിഷ്ഠങ്ങളായ അംഗങ്ങള്‍ കൊണ്ട്‌ നിങ്ങളെ 

സ്തുതിച്ചു കൊണ്ട്‌ ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള 

ആയുസ്സ്‌ അനുഭവിക്കാനിടയാകണേ. അതികീര്‍ത്തിമാനായ 

ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. സര്‍വജ്ഞനായ പുഷാവ്‌ 

ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. സര്‍വജ്ഞനായ പുഷാവ്‌ 

ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. സര്‍വജ്ഞനായ പുഷാവ്‌ 

ഞങ്ങള്‍ക്ക്‌ മംഗളമരുളണേ. അപ്രതിരോധഗതിയായ ഗരുഡന്‍ 
ഞങ്ങള്‍ക്ക്‌ മംഗളം പ്രദാനം ചെയ്യണേ. ഓം. ശാന്തിഃ ശാന്തിഃ 

ശാന്തിഃ 


2 


N 


1. ഹരി ഓം. ഗരുഡബ്രഹ്മ വിദ്യാം പ്രവക്ഷ്യാമി. യാം] 
ബ്രഹ്മാ വിദ്യാം നാരദായ പ്രോവാച. നാരദോ | 
ബൃഹദ്സേനായ ബൃഹദ്‌ സേനഃ ഇന്ദ്രായ ഇന്ദ്രോ 
ഭരദ്വാജായ ഭരദ്വാജോ ജീവത്കാമേഭ്യഃ ശിഷ്യേ ഭ്യഃ 
പ്രായച്ഛത്‌!! അസ്യാം ശ്രീ മഹാഗരുഡ ബ്രഹ്മവി- 
ദ്യായാഃ ബ്രഹ്മാ ടൂഷിഃ ഗായത്രീ ഛന്ദ ശ്രീഭഗവാന്‍ | 


മഹാഗരുഡോ ദേവതാ. ശ്രീ മഹാഗരുഡ 
പ്രിതൃര്‍ത്തേ | 


മമ സകല വിഷവിനാശനാര്‍ത്ഥേ ജപേ വിനിയോഗഃ 
ഓം നമോ ഭഗവതേ അംഗുഷ്ഠാഭ്യാം നമഃ | 


ശ്രീ മഹാ ഗരുഡായ തര്‍ജ്ജനീഭ്യാം സ്വാഹം 
പക്ഷീന്ദ്രായ | 


മധ്യമാംഭ്യാം വഷ്ട്‌, ശ്രീ വിഷ്ണു വല്ലഭായ 
അനാമി കാഭ്യാം | 


ഹും, ത്രൈലോക്യപരിപൂജിതായ കനിഷ്ഠികാഭ്യാം] 
വൌഫ്ട്‌. ഉഗ്രഭയങ്കരകാലാനലരൂപായ കരതലകര | 
പൃഷ്ഠാഭ്യാംഫട്‌. ഏവം ഹൃദയാദിന്യാസഃ | 
ദുര്‍ഭുവസ്വരോ മിതി ദിഗ്ബന്ധഃ 


ഹരി ഓം. ഗരുഡനെ സംബന്ധിക്കുന്ന ബ്രഹ്മ വിദ്യ 
പറയാം. ഈ വിദ്യ ്രഹ്മാവ്‌ നാരദനും, നാരദന്‍ ബൃഹത്‌ 
സേനനും, ബൃഹത്‌ സേനന്‍ ഇന്ദ്രനും, ഇന്ദ്രന്‍ ഭരദ്വാജനും, 
ഭരദ്വാജന്‍ ജീവത്കാമാശിഷ്യന്മാര്‍ക്കും ഉപദേശിച്ചു കൊടു 
ത്തു. ഈ മഹാഗരുഡ ബ്രഹ്മ വിദ്യയുടെ ജൂഷി ത്രഹ്മാവും 
ഛന്ദസ്സ്‌ ഗായ്ര്രിയുമാകുന്നു. ദേവത ശ്രീഭഗവാന്‍ മഹാഗരു 
ഡന്‍, ഗരുഡനെ പ്രീതിക്കുന്നതിന്‌ എന്റെ സകല വിധ വിശ 
നാശത്തിനായും ജപിക്കാനും വിനിയോഗിക്കുന്നു. 


താഴെ എഴുതിയിട്ടുള്ള മന്ത്രങ്ങള്‍ കൊണ്ടു അംഗന്യാ 
സനം ചെയ്യണം. 


അംഗുഷ്ഠായ നമഃ 


തര്‍ജനീഭ്യാം സ്വാഹാ. 


മധ്യമാഭ്യാം വഷട്‌. 


ശ്രീവിഷ്ണുവല്ലഭായ അനാമികാഭ്യാംഹും. 


ത്രൈലോക്യപരിപൂജിതായ കനിഷ്ഠികാഭ്യാം 


വൌഷട്‌. 


ഉഗ്രഭയങ്കര കാലാനല രൂപായഃ .......... കരതല കര 


പൃഷ്ഠാഭ്യാം ഫട്‌ 
ഇതേ പ്രകാരം ഹൃദയം ശിരസ്സ്‌ ശിഖ കവചം നേത്രം 
എന്നിവയാല്‍ ന്യാസം ചെയ്ത്‌ വാഷട്‌ ചെയ്യണം. ഭൂര്‍ഭുവ 
സ്വരോം കൊണ്ട്‌ ദിഗ്ബന്ധനവും ചെയ്യണം. 
ധ്യാനം 


1. സ്വസ്തികോ ദക്ഷിണം പാദം വാമ പാദം തു 
കുഞ്ചിതം | 


പ്രാഞ്ജലീകൃതദോര്‍യുഗ്മം ഗരുഡം ഹരി വല്ലഭം 


2. അനന്തോ വാമ കടകോ യജ്ഞസൂത്രം തു K 
വാസുകിഃ | 
തക്ഷകഃ കടിസുത്ര തു ഹാരഃ കാര്‍ക്കോട ഉച്യതേ 


3. പദ്മോ ദക്ഷിണ കര്‍ണ്ണേ തു മഹാപദസ്തു 
വാമകേ | 


ശംഖ ശിരഃ പ്രദേശതു ഗുളികസ്തു ഭുജാന്തരേ 
4. ്രൌഡകാളികനാഗാഭ്യാം ചാമരാഭ്യം സുവീജിതം/ 
ഏലാപുത്കനാഗാദ്യൈഃ സേവ്യ മാനം മുദാന്പിതം 
5. കപിലാക്ഷം ഗുരുത്മന്തം സുവര്‍ണ്ണ സദൃശ പ്രഭം | 
ദീര്‍ഘബാഹും ബൃഹത്‌ സ്കന്ധം നാഭാരണ 
ഭൂഷിതം 
6. ആജാനുതഃ സുവര്‍ണ്ണാഭമാകണ്ഠോ സ്തുഹിനഃ 
പ്രദം 


കുങ്കുമാരുണ മാകണ്ഠം ശതചന്ദ്രനിഭാനനം 


7. നീലാഗ്രനാസികാ പ്രക്തം സമുഹച്ചാരു 
കുണ്ഡലം 


ദംഷ്ടാകരാളവദനം കിരീടമകുടോജ്ജലം 
8. കുങ്കുമാരുണ സര്‍വാംഗം കന്ദേന്ദുധവളാനന്ദം | 


വിഷ്ണുവാഹന മസ്തുഭ്യം ക്ഷേമം കുരു സദാമമ 


മുകളില്‍ കൊടുത്ത ധ്യാനശ്ലോകങ്ങള്‍ ഗരുഡനെ ധ്യാനി 
ച്ചുകൊണ്ട്‌ ശ്രദ്ധയോടെ ചൊല്ലേണ്ടതാണ്‌. 


9. ഏവം ധ്യായേത്‌ ത്രിസന്ധ്യാസു ഗരുഡം 
നാഗഭൂഷണം 


വിഷം നാശയതേ ശീലം തുലരാശിമിവാനലഃ 


ഇങ്ങനെ മൂന്നു സന്ധ്യകളിലും ഗണ ഭൂഷണനായ ഗരു 
ഡനെ ധ്യാനിക്കുക. അഗ്നിപഞ്ഞിക്കെട്ടിനെയെന്ന പോലെ 
അത്‌ സര്‍വ വിഷങ്ങളേയും ശമിപ്പിക്കും. 


മന്ത്രം 

ഓം നമോ ഭഗവതേ ശ്രീമഹാഗരുഡായ പക്ഷീ 
ന്രായ വിഷ്ണുവല്ലഭായ ത്രൈലോക്യപരിപൂജിതായ 
ഉഗധ്രഭയങ്കര കാലാനലരൂപായ വ്രജനഖായ 
വ്രജതുണ്ഡായ, വ്രജദന്തായ, വ്രജദംഷ്ര്രായ, വ്രജ 
പുച്ഛായ, വ്രജപക്ഷാലക്ഷിതശരീരായ ഓമീകേ 
ഹ്യേഹി ശ്രീമ ഹാഗരുഡാ പ്രതിശാസനാസ്മിന്നാവി 
ശ. വിശദുഷ്ടാനാം വിഷം ദൂഷയ ദുഷയ സ്പൃഷ്ടാ 
നാം. നാശയ നാശയ, ദന്ദ ശൂ കാന്നം വിഷം താരയ 
താരയ. പ്രലീനം വിഷം പ്രണാശയ, പ്രണാശയ, സര്‍വ 
വിഷം നാശയാ, നാശയാ, ഹന, ഹന, ദഹ ദഹ, പച 
പച ഭസ്മീകുരു ഭസ്മീകുരു, ഹും ഫട്‌, സ്വാഹാ. ചന്ദ്ര 
മണ്ഡലസാങകാശ, സൂര്യമണ്ഡല മുഷ്ടിക പൃഥ്വീ 
മണ്ഡല ശുശ്രാംഗ ശ്രീമഹാഗരുഡായ വിഷം ഹര 
ഹര ഹും ഫട്‌ സ്വാഹാ, ഓം ക്ഷിപസ്വാഹാ ഓം. സച 
രതി സചരതി തത്കാരി മത്കാരി വിഷാണാം പ്രവി 
ഷരൂപിണി വിഷദൂഷിണി വിഷശോഷിണി, വിഷനാ 


P 


ശിനി, വിഷഹാരിണി, ഹതം വിഷം നഷഅടം വിഷ 
മന്തഃ പ്രലീനം വിഷം പ്രനഷ്ഠം വിഷം ഹതം തേ 
ബ്രഹ്മണാ വിഷം ഹതമിന്ദ്രസ്യ വദ്രേണ സ്വാഹാ. 


ഓം നമോ ഭഗവതേ മഹാഗരുഡായ. വിഷ്ണു 
വാഹനായ ത്രൈലോക്യ പരിപൂജിതായ, വ്രജനഖവ 
ശ്രതുണഡായ വ്രജപക്ഷാലംകൃത ശരീരായ ഏഷ്യേ 
ഹി, മഹാഗരുഡവിഷം ഛിന്ധി, ച്ഛിന്ധി, ആവേശയാ 
വേശയ ഹും ഫട്‌ സ്വാഹാ. സുപര്‍ണ്ണോസി ഗരുഡാ 
ത്മന്‍ ത്രിവ്ൃത്തേ ശിരോഗായ്രതം ചക്ഷുസ്തോമ 
ആത്മാ സാമതേ തനൂര്‍ വാമദേവ്യം ബൃഹര്ദഥാന്തരേ 
പക്ഷ യജ്ഞായജ്ഞിയം പുച്ഛം, ഛന്ദാംസ്യാഗാനി, 
ധാഷ്ണിയാ ശഫാ യജുംഷി നാമ; സുപര്‍ണ്ണോ / സി 
ഗരുത്മാന്‍ദിവം, ഗച്ഛസുവഃ പത ഓമീം, ്രഹ്മ വിദ്യാ 
മമാവാസ്യയാം പൌര്‍ണമാസ്യാ. പുരോവാച. സചരതി 
സചരതി തത്കാരീ മത്കാരീ വിഷനാശിനീ, വിഷദൂ 
ഷിണീ, വിഷഹാരിണീ, ഹതം വിഷം നഷ്ടം വിഷം 
പ്രനഷ്ടം വിഷം ഹതമിന്ദ്രസ്യ വല്ജേണ വിഷം ഹതം 
തേ ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ വഴ്രേണ സ്വാഹാ. 


തതസ്ത്രയം യദ്യനന്ത കദുതോ /സി 
യദിവാന ന്തകഃ | 


സ്വയം സചരതി സചരതി തത്‌ കാരീമത്കാരീ | 
വിഷനാശിനി വിഷദുഷിണീ ഹതം വിഷം നഷ്ടം | 
വിഷം ഹതമിന്ദ്രസ്യ വജ്രേണ വിഷം ഹതം തേ | 
ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ വലജ്രേണ സ്വാഹ 


യദി വാസുകി ദുതോ /സി യദി വാ വാസുകഃ 
സ്വയം | 


സചരതി സചരതി തത്കാരീ മത്കാരീ 
വിഷനാശിനി | 


വിഷദുഷിണീ ഹതം വിഷം നഷ്ടം വിഷം ഹത 
മാന്ദ്രസ്്യ | 


വലജ്രേണ വിഷം ഹതം തേ ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ 


വജ്രേണ സ്വാഹാ യദി വാ തക്ഷകഃ സ്വയം 
സചരതി | 


സചരതി തത്കാരീ മത്കാരീ വിഷനാശിനീ വിഷ 


ദൂഷിണി ഹതം വിഷം നഷ്ടം വിഷം 
ഹതമിന്ദ്രസ്യ | 


വലജ്രേണ വിഷം ഹതം ബ്രഹ്മണാ വിഷമിദ്രന്്യ 
വജ്രേണ സ്വാഹാ. 


യദി പദ്മക ഭൂതോസി യദി വാ പദ്മകഃ സ്വയം | 


സചരതി സചരതി തത്കാരീ മത്കാരീ 
വിഷനാശിനീ | 


വിഷഭൂഷിണീ ഹതം വിഷം നഷ്ടം വിഷം | 


ഹതമിന്ദ്രസ്യ വലശ്രേണ വിഷം ഹതം തേ 
ബ്രഹ്മണാ | 


വിഷമിന്ദ്രസ്യ വദ്രേണ സ്വാഹാ. 


യദികര്‍ക്കോടകദുതോ /സി യദി വാ K 
കര്‍ക്കോടകഃസ്വയം 


സചരതി സചരതി തക്കാരീ മത്കാരീ വിഷനാശിനി 


വിഷദുണീ ഹതം വിഷം നഷ്ടം വിഷം 
ഹതമിന്ദ്രസ്യ 


വജ്റേണ വിഷം ഹതം തേ ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ 
വജ്റേണ സ്വാഹാ. 


യദി മഹാ പദ്മക ഭൂതോ / സി യദി വാ 
മഹാപദ്മകഃ സ്വയം | 


സ ചരതി സചരതി തത്കാരീ മത്കാരീ 
വിഷനാശിനീ | 


വിഷദൂഷിണി ഹതം വിഷം നഷ്ടം വിഷം | 


ഹതമിന്ദ്രസ്യ വലശ്രേണ വിഷം ഹതം തേ 
ബ്രഹ്മണാ | 


വിഷ മിന്ദ്രസ്യ വദ്രേണ സ്വാഹാ. 
യദി ശംഖകദൂതോ/സി യദി വാ ശംഖകഃ സ്വയം 


സ ചരതി സചരതി തത്കാരീ മത്കാരീ 
വിഷനാശിനീ | 


വിഷഭൂഷിണീ ഹതം വിഷം നഷ്ടം വിഷം 
ഹതമിന്ദ്രസ്യ വഴ്രേണ വിഷം ഹതം തേ 
ബ്രഹ്മണ വിഷ മിന്ദ്രസ്യ വജ്രേണ സ്വാഹാ. 

യദി ഗുളിക ദൂതോ/ സി യദി വാ ഗുളികഃ സ്വയം | 


സചരതി സചരതി തത്കാരീ മത്കാരീ 
വിഷ നാശിനീ | 


വിഷഭൂഷിണി വിഷഹാരിണീ ഹതം വിഷം നഷ്ടം 

വിഷം ഹതമിന്ദ്രസ്യ വജ്രേണ വിഷം ഹതം തേ | 

ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ വലജ്രേണ സ്വാഹാ. 

യദി പൌണ്ര്ഡ കാലികദൂതോ/സി യദി വാ 
പനണ്ഡ്ര | 

കാലികഃ സ്വയം സചരതി സ ചരതി തത്കാരീ 


മത്കാരീ വിഷനാശിനീ വിഷഭൂഷിണി വിഷ 
ഹാരിണീ ഹതം | 


വിഷം നഷ്ടം വിഷം ഹതമിന്ദ്രസ്യ വജ്രേണ വിഷം/ 


ഹതം തേ ബ്രഹ്ണാ വിഷ മിന്ദ്രസ്യ വജ്രേണ 
സ്വാഹാ. 


യദി നാഗക ദൂതോ/സി യദി വാ നാഗകഃ സ്വയം | 
സചരതി സചരതി തത്കാരി മത്കാരി വിഷ | 


നാശിനീ വിഷദുഷിണീ വിഷഹാരിണീ ഹതം 
വിഷം | 


നഷ്ടം വിഷം ഹതമിന്ദ്രസ്യ വശ്രേണ വിഷം ഹതം] 
തേ ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ വജ്ജരേണ സ്വാഹാ. 


യദി ലൂതാനാം പ്രലുതാനാം യദി വൃശ്ചികാനാം യദി 


ഘോടനാ കനാം യദി സ്ഥാവര ജംഗമാനാം 
സചരതി | 


സചരതി തത്കാരി മത്കാരീ വിഷനാശിനീ വിഷ 
ദൂഷിണീ ഹതം വിഷം നഷ്ടം പിത്തം | 
ഹതമിന്ദ്രസ്യ വജ്രേണ വിഷം ഹതം തേ 

ബ്രഹ്മണാ | 
ഹതമിന്ദ്രസ്യേ വദ്രേണ സ്വാഹാ. 


അനന്ത വാസുകി തക്ഷക കാര്‍ക്കോടക പദ്മക 
മഹാപദ്മക | 


ശംഖക ഗുളിക പൌണ്ര്ഡകാലിക നാഗക 
ഇതേഷാം | 
ദിവ്യാനാം മഹാനാഗാനാം മഹാനാഗാദി രൂപാണാം!/ 
വിഷതുണ്ഡാനാം വിഷദന്താനാം വിഷ 
ദംഷ്ര്രാണാം. വിഷാംഗാനാം വിഷപുച്ഛാനാം വിശ്വ 
ചാരാണാം | 
വൃശ്ചികാനാം ലൂതാനാം മുഷികാനാം | 
മുഷുകാണാം ഗൃഹ ഗളികാനാം ഗൃഹഗൌഈണി 
കാനാം ഗൃഹഹോധികാനാം (ഘണസാനാം | 
ഗൃഹഗിരിഗഗഗഹ്വരകാലാനല വല്‍മീകോദ്‌ 
ഭൂതാനാം | 
പര്‍ണ്ണാനാം കാഷ്ടദാരു വൃക്ഷകോടാരസ്ഥാനം 
മൂലത്ഗ്ദാരു നിര്യാസപ്രത പുഷ്പഫലോദ്‌ ഭൂതാനാം 
ദുഷ്ട കീട കപിശ്വാന മാര്‍ദജാരജുംബുക വ്യാരഘ 
വരാഹാണാം ജരായു ജാണ്ഡഃ ജാദ്ഭിജ്ജ സ്വേദ 
ജാനാം ശസ്ത്രബാണ സ്ഫോട്രവണ മഹാരവണത്യ 
താനാം കൃരതിമാണമാമന്ഷാം ഭൂതവേതാള കുശ്മാ 


ണ്ഡപിശാച പ്രേത രാക്ഷസ യക്ഷ ഭയ പ്രദാനാം 
വിഷതുണ്ഡ ദംഷ്ടാണാം വിഷാംഗാനാം വിഷപു 


ചഠാനാം വിഷാണാം വിഷരുപിണീ a 
വിഷശോഷിണീ വിഷനാശിനീ വിഷഹാരിണീ ഹതം 
വിഷം നഷ്ടം വിഷം അന്ത്രപലീനം വിഷം പ്രനഷ്ടം 
വിഷം ഹതം തേ ബ്രഹ്മണാ വിഷമിന്ദ്രസ്യ വജ്രേണ 
സ്വാഹാ. 


എല്ലാ പ്രകാരത്തിലുള്ള വിഷബാധയും അകറ്റാനുത 
കുന്ന മന്ത്രമാണ്‌ മുകളില്‍ കൊടുത്തിട്ടുള്ളത്‌. ഭക്തിയോടെ 
ഇതു ജപിച്ച്‌ വെളള മോതി ഒഴുക്കുകയോ ഭസ്മം ജപിച്ച്‌ അത്‌ 
പുരട്ടുകയോ ചെയ്യാം. ലളിതമാകയാല്‍ മന്ത്രങ്ങളുടെ അര്‍ത്ഥം 
പ്രത്യേകം എഴുതുന്നില്ല. 
യ ഇമാം ബ്രഹ്മ വിദ്യാമമാവാ സ്വായാം പടേച്ഛ്യണു] 


യാദ്വാ യാവജ്ജീവം ന ഹിംസന്തി സര്‍പ്പാ. 
അഷ്ട | 
ര്രാഹ്മണാന്‍ ഗ്രയിത്വാ തൃണേന മോചയേത്‌. | 


ശതം ബ്രാഹ്മണാന്‍ ഗ്രഹയിത്വാ ചക്ഷുഷാ 
മോചയേത്‌. | 


സഹ്രസം ബ്രാഹ്മണാന്‍ ഗ്രാഹയിത്വാ മനസാ | 


മോചയേത്‌ സര്‍പ്പാന്‍ ജലേ ന മുഞ്ചന്തി തൃണേ ന 
മുഞ്ചന്തി | 


കാഷേഠന മുഞ്ചന്തീ ത്യാഗ ഭഗവാന്‍ ബ്രഹ്മേത്യു 
പനിഷത്‌. ഹരി ഓം തത്‌ സത്‌. 


ഈ ബ്രഹ്മ വിദ്യയെ അമാവാസി ദിവസം അധ്യയനം 
ചെയ്യുന്നവനെ ജീവിതം മുഴുവനും സര്‍പ്പം കടിക്കുകയില്ല. 
എട്ടു ബ്രാഹ്മണര്‍ക്ക്‌ ഉപദേശിച്ചാല്‍ തൃണം കൊണ്ടും നൂറു 
ബ്രാഹ്മണരെ പഠിപ്പിച്ചാല്‍ കണ്ണുകള്‍ കൊണ്ടും ആയിരം 
ബ്രാഹ്മണരെ പഠിപ്പിച്ചാല്‍ മനസ്സുകൊണ്ടും വിഷബാധയക 
റ്റുവാന്‍ സാധിക്കും. 


ഗരുഡോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


Y 


ശര്‍ഭോപണ്)്ഷ്ത്ത്‌ ൭ 


ഓം. സഹനാവവതു. സഹ ന ഭുനക്തു. 
സഹവീര്യം കരവാവഹ. തേജന്്വിനാവധീതമസ്തു 
മാ വിദ്വിഷാവഹൈ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. അത്‌ 
ഞങ്ങള്‍ രണ്ടുപേരെയും പരിപാലിക്കട്ടെ. ഞങ്ങള്‍ രണ്ടുപേരും 
കഴിവുകള്‍ നേടട്ടെ. ഞങ്ങളുടെ അധ്യയനം തേജസ്വിയാകട്ടെ. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം. വര്‍ത്തമാനം 
ഷഡാശ്രയം ഷഡ്ഗുണ യോഗയുക്തം. തേ സപ്ത 
ധാതും ത്രിമിലം ദ്വിയോനിം ചതുര്‍ വിധാഹാരമയം 
ശരീരം ഭവതി. പഞ്ചാത്മകസമിതി. 
പൃഥിവീകാ ആപഃകിം തേജഃ കോ വായുഃകിമാ 
കാശമിത്യ സ്മിന്‍ പഞ്ചാത്മകേ ശരീരേ തത്ര യത്‌ 
കഠിനം സാ പൃഥിവീ യദ്രവം താഃ ആപഃ യ ദുഷ്ണം 


P 


പഞ്ചാത്മകം പഞ്ച 


കസ്‌ മാത്‌ 


തത്തേജഃ യത്‌ സഞ്ചരതി സ വായുഃ യത്‌ സുഷിത 
തദാകാശം ഇത്യുച്യതേ. ആര്തപൃഥിവീ ധാരണേ 
ആപഃ പിണ്ഡീകരണേ തേജഃ പ്രകാശനേ വായുര്‍ 
വ്യൂഹേന ആകാശമവകാശ പ്രദാനേ. പൃഥഗ്‌ ശ്രോത്ര 
ശബ്ദോ പലബ്ധന ത്വക്സ്പര്‍ശേ ചക്ഷുഷീ രൂപേ 
ജീഹ്വാ രസനേ നാസികാ (ഘാണേ ഉപസ്ഥ ആനന്ദ 
നേ അപാനഃ ഉത്സര്‍ഗേ ബുധ്യാ ബുധ്യതി മനസാ 
സങ്കല്‌ പയതി വാചാ വദതി.ഷഡാ ശ്രയമിതി 
കസ്മാത്‌ മധുരാ മൂലവണതിക്തകടു കഷായ രസാന്‍ 
വിന്ദതീതി. ഷഡ്ജ ജൃഷഭ ഗാന്ധാര മധ്യം പഞ്ചമ 
ധൈവത നിഷാദാ ശ്ചേതീഷ്ടാ നിഷ്ട ശദ്വ 
സംജ്ഞാഃ പ്രണിധാനാ ദുശവിധ ഭവന്തി. 


ഈ ശരീരം പഞ്ചാത്മകമാകുന്നു. അഞ്ചും വാര്‍ത്ത 
മാനങ്ങളും ആറാമത്തേത്‌ ആശ്രയുക്തവുമാണ്‌. ആറു 
ഗുണങ്ങള്‍ ഏഴു ധാതുക്കള്‍ മൂന്നു ദോഷങ്ങള്‍ രണ്ടു യോനി 
കള്‍ ഇവ ചേര്‍ന്ന ശരീരം നാലു തരത്തിലുളള ആകാരങ്ങളാല്‍ 
പരിപുഷ്ടമാകുന്നു. പൃഥിവി, ജലം, വായു, ആകാശം, 
തേജസ്സു, ഇവ ചേരുന്നതിനാൽ പഞ്ചാത്മകമെന്നു പറയുന്നു. 
ഇവയില്‍ കഠിനതത്വമാണ്‌ പൃഥിവി; തരളതത്വം ജലം, ഉഷ്ണ 
മായത്‌, തേജസ്സ്‌, സഞ്ചരിക്കുന്നത്‌ വായു, സുഷിരമാര്‍ന്നത്‌ 
ആകാശം, ഈ തത്വങ്ങളുടെ സ്വഭാവം പറയാം. ധരിക്കുക 
എന്നതാണ്‌ പൃഥിവിയുടെ തത്വം, ഒരിടത്താക്കുകയാണ്‌ ജലം 
ചെയ്യുന്നത്‌; പ്രകാശം നല്‍കുന്ന തേജസ്സിന്റെ ധര്‍മ്മം; 
പദാര്‍ത്ഥങ്ങളെ അതാതു നിലയില്‍ ഉറപ്പിക്കുക, വായുവിന്റെ 
ധര്‍മ്മം; ഇടനല്‍കുക ആകാശത്തിന്റെ ധര്‍മ്മവും ഇന്ദ്രിയ 
ങ്ങളെ സംബന്ധിച്ചാണെങ്കില്‍ ചെവി ശബ്ദം ഗ്രഹിക്കുന്നു; 
തൊലി ശബ്ദം അനുഭൂതമാക്കുന്നു; കണ്ണ്‌ കാണിച്ചുതരുന്നു, 
നാക്ക്‌ സ്വാദറിയിക്കു, മൂക്ക്‌ മണം നല്‍കുന്നു. ഗുദം 
വിസര്‍ജ്ജനകര്‍മ്മം ചെയ്യുന്നു. വാഗിന്ദ്രിയം സംഭാഷണം 
നടത്തുന്നു. മനസ്സ്‌ ചിന്തിക്കുന്നു. ബുദ്ധി ജ്ഞാനം പ്രദാനം 
ചെയ്യുന്നു. 


മധുരം, കയ്പ്‌, എരിവ്‌, പുളി, ഉപ്പ്‌, ഇങ്ങനെ 
ആറുരസങ്ങള്‍ ദേഹം ഉപയോഗപ്പെടുത്തുന്നു. ഷഡ്ജം, 
ജഷഭം, ഗാന്ധാരം, മധ്യമം, ധൈവതം, നിഷാദം, ഇങ്ങനെ 
ഏഴു സ്വരങ്ങള്‍, ഇഷ്ടവും, അനിഷ്ടവും പ്രണിധാകാരവും 
മേളിച്ച്‌ ശബ്ദങ്ങള്‍ ആകര്‍ഷകമാകുന്നു. 


2. ശുക്ടോ രക്തഃ കൃഷ്ണോ ദ്രൂമാ പ്രീതഃ കപില 
പാണ്ഡാര ഇതി സപ്തധാതുകമിതി കസ്മാത്‌ 
യദാദേവദത്തന്ധ്യ ്രവ്യാദിപി ഷയാ ജായതേ 
പരസ്പരം സാമ്യ ഗുണത്വാത്‌ ഷഡ്വിധോ രസോ 
രസാന്‍ഛേണിത ശോണിതാന്മാസം മാംസന്മേഭോ 
മേദസഃ സ്നായവഃ സ്നായുഭ്യോ അസ്ഥീനി 
അസ്ഥഭ്യോമജ്ജാ മജ്ജാതഃ ശൃര്കം ശുര്കശോ 
ണിതസംയോഗാ ദാവര്‍ത്തതേ ഗര്‍ഭോ ഹൃദി 
വ്യവസ്ഥാം നയതി ഹൃദയേന്തരാഗ്നി അഗ്നിസ്ഥാ നേ 
പിത്തം പിത്തസ്ഥാനേ വായു വായുതോ ഹൃദയം 
പ്രാജാപത്യാത്‌ ക്രമാത്‌ 


ഏഴു നിറങ്ങളുണ്ട്‌. വെളുപ്പ്‌, ചുമപ്പ്‌, കറുപ്പ്‌, മഞ്ഞ്‌, 
കപിലം, പാണ്ഡുരം, (്രൂമം ദേവദത്തന്‍ എന്നു പേരുള്ള 
ഒരുവന്‌ ഭോഗ്യവിഷയങ്ങള്‍ ലഭിക്കുന്നു. അവന്‍ ആറു 
രസങ്ങള്‍ ആസ്വദിക്കാന്‍ സാധിക്കുന്നു. വിവിധ 
പദാര്‍ത്ഥങ്ങളാല്‍ രസം ഉത്ഭൂതമാകുന്നു. രസത്തില്‍ നിന്ന്‌ 
രക്തം, രക്തത്തില്‍ നിന്ന്‌ മാംസം, മാംസത്തില്‍ നിന്ന്‌ മേദസ്സ്‌, 
മേദസ്സില്‍ നിന്ന്‌ സ്നായു, സ്നായുവില്‍ നിന്ന്‌ അസ്ഥി, 
അസ്ഥിയില്‍ നിന്ന്‌ മജ്ജ, മജ്ജയില്‍ നിന്ന്‌ ശുക്ടം ഇവ 
ഉണ്ടാകുന്നു. മനുഷ്യദേഹം ഈ ഏഴ്‌ ധാതുക്കളാല്‍ 
രൂപംകൊളളുന്നു. പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ 
ശോണിതവും ചേര്‍ന്ന്‌ ഗര്‍ഭമുണ്ടാകുന്നു. ഈ ധാതുക്ക 
ളെല്ലാം ഹൃദയസ്ഥങ്ങളാണ്‌. അവ തന്നെ അന്തരാഗ്നി 
നിര്‍മ്മിക്കുന്നു. അഗ്നിയുടെ സ്ഥാനത്ത്‌ പിത്തം നിലകൊളളു 
ന്നു. പിത്തത്തിന്റെ സ്ഥാനത്ത്‌ വായു, വായുവിനാല്‍ ഹൃദയം 


്രവര്‍ത്തിക്കപ്പെടുന്നു. 


3. ജുതുകാലേ സംരപയോഗാ ദേകരാത്രോഷിതം 
ബുദ്ബുദം ഭവതി അര്‍ദ്ധ മാസാഭ്യന്തരേ പിണ്ഡോ 
ഭവതി മാസാഭ്യന്തരേ കഠിനോ ഭവതി മാനദ്വയേന 
ശിരഃ സമ്പദ്യതേ മാസ്രതയേണ പാദ്രപദേശോ ഭവതി 
അഥ ചതുര്‍ത്ഥേ മാ സേ ഗുല്‍ഫ ജഠര കടി പ്രദേശാഃ 
ഭവന്തി പഞ്ചമേമാസേ പൃഷ്ഠവംശോ ഭവന്തി ഷഷ്ഠേ 
മാസേ മുഖനാസികാസ്ഥി ശ്രോഗ്രാണി ഭവന്തി 
അഷ്ടമേ മാസേ സര്‍വലക്ഷണ സമ്പൂര്‍ണ്ണോ ഭവതി 
പിതൂരേതോതിരേകാത്‌ പുരുഷോ മാതൂ രേതോതി 
ശകാത്‌ സ്ത്രീ ഉഭയോര്‍ബീജ തുല്യത്വാന്നപുംസ 
കോ ഭവതി വ്യാകുലിതമനസോ അന്ധാഖഞ്ജാ 
കുബ്ജാ വാമനാ ഭവന്തി അന്യോന്യ വായു 
പരിപീഡിത ശുക്ര ദ്വൈഷധ്യാര്‍ത്തനു സ്യാത്തതോ 
യുഗ്മാ പ്രജായന്തേ പഞ്ചാത്മകഃ സമര്‍ത്ഥഃ സമര്‍ത്ഥ 
പഞ്ചാത്മികാ ചേതസാ ബുദ്ധിര്‍ഗന്ധരസാദിജ്ഞാ 
നാക്ഷരാമേകാരംചിന്തയതീ തിതദേതദേകാ ക്ഷരം 
ജ്ഞാത്വാഷ്ടാ പ്രൃതാ ഷോഡശ വികാരാ ശരീരേ 
തസ്യൈവ ദേഹിനാ അഥമാത്രാശിത പീതനാഡീസൂ 
ര്രഗതേന പ്രാണ ആപ്യായതേ അഥ നവമേ മാസി 
സര്‍വലക്ഷണജ്ഞാനകരണ സംപൂര്‍ണ്ണോ ഭവതി 
പൂര്‍വജാതി സ്മരതി ശുഭാ ശുഭം ച കര്‍മ്മ വിദന്തി 


ജൃതു സമയത്ത്‌ ഉചിതമായ രീതിയില്‍ ഗര്‍ഭധാനം 
നടന്നാല്‍ ശുക്ല ശോണിതങ്ങള്‍ ഒരു രഠ്രതി കൊണ്ട്‌ 
കലലമാകുന്നു. ഏഴു രാരധ്രി കൊണ്ട്‌ ബുദ്ബുദമാകുന്നു. 
പതിനഞ്ചു ദിവസം കൊണ്ട്‌ പിണ്ഡകാരമാകും. ഒരു മാസം 
തികയുമ്പോള്‍ കറഠിനമായിത്തീരും രണ്ടുമാസം കൊണ്ട്‌ 
തലയും മൂന്നുമാസം കൊണ്ട്‌ കാലും ഉണ്ടാകും. നാലില്‍ 
മുട്ടുകള്‍ വയറ്‌ അര ഇവയുണ്ടാകുന്നു. അഞ്ചില്‍ പുഷ്ഠം 
നട്ടെല്ല്‌, ആറില്‍ വായ്‌ മൂക്ക്‌, ചെവി, കണ്ണുകള്‍ ഇവ ഏഴാം 
മാസത്തില്‍ ജീവസ്പന്ദനത്തോടെ പുഷ്ടിപ്പെടുന്നു. എട്ടില്‍ 
പരിപൂര്‍ണ്ണ ശരീരം രൂപംകൊള്ളുന്നു. ശുക്ടത്തിന്റെ അധിക 
തയില്‍ സ്ര്രീപ്രജയുമാകുന്നു. രണ്ടും തുല്യമെങ്കില്‍ 
നപുംസകമാകും. സംഭോഗാവസരത്തിലെ മനോവ്യാകുലത 


സന്താനം കൂനനോ മുടന്തനോ ബധിരനോ ആകാന്‍ കാരണ 
മാകുന്നു. വായുവിനാല്‍ ശുക്ല ശോണിതങ്ങള്‍ ഭേദിക്കപ്പെടു 
മ്പോള്‍ ഇരട്ടയും മറ്റും ഉണ്ടാകുന്നു. ക്രമേണ പഞ്ചേന്ദ്രിയങ്ങ 
ളുടെ വികാസവും ഗ്രഹണ ശക്തിയും ശിശുവിന്‌ ലഭിക്കുന്നു. 
പ്രണവ ചിന്തനം സന്താനത്തിന്റെ ഉന്നതിക്ക്‌ കാരണമായി 
ഭവിക്കുന്നു. മാതാവ്‌ കഴിക്കുന്ന ഭക്ഷണത്തില്‍ നിന്ന്‌ രൂപം 
കൊണ്ട്‌ വളരുന്ന ശിശു തൃപ്തി നല്‍കാന്‍ ഉതകുന്നു. ഒന്‍പ 
താം മാസത്തില്‍ ശിശു ജ്ഞാനേന്ദ്രിയാദികള്‍ ചേര്‍ന്ന്‌ 
പൂര്‍ണ്ണത പ്രാപിക്കും. അപ്പോള്‍ അതിന്‌ പൂര്‍വ ജന്മസ്മരണ 
യുണ്ടാകുന്നുണ്ട്‌. ശുഭാശുഭകര്‍മ്മബോധം ശിശുവിനു 
ഉണ്ടാകുന്നുമുണ്ട്‌. 


4. പൂര്‍വയോനി സഹസ്രാണി ദൃഷ്ട്വാ ചൈവത 
തോ മയാ ആഹാരാ വിവിധ ഭുക്താ പീതാ നാനാവി 
സ്തനാ ജാതശ്ചൈവ മൃതശ്ചൈവ ജന്മവിധാഃ 
സ്തനാജാതശ്ചൈവ ജന്മ ചൈവ പുനഃ പുനഃ യന്മയാ 
പരിജനസ്യാര്‍ത്ഥേ കൃതം അഹോ ദുഃഖോദധന 
മഗ്നോന പശ്യാമി പ്രതിക്രിയാം കര്‍മ്മാ ശുഭാശുഭം 
ഏകാകീ തേന ദപഫ്യോഹം ഗതാസ്തേ ഫല ഭോഗിനഃ 
യദി യോന്യാ ഗ്രമുച്യേഹം തത്‌ പ്രപദ്യേ മഹേശ്വരം 
തത്‌ പ്രപദ്യേ നാരായണം അശുഭക്ഷയ കര്‍ത്താരാം 
ഫല മുക്തി പ്രദായകം യദിയോന്യാപ്രമുച്യേഹം തത്‌ 
സാംഖ്യം യോഗമഭ്യസേ അശുഭ ക്ഷയ കര്‍ത്താരം 
ഫലമുക്തി പ്രദായകം യദിയോന്യാ ഗ്രമുച്യേഹം 
ധ്യായേ ര്രഹ്മ സനാതനരഃ അഥ യോനി ദ്വാരം 
സംരപാപ്തോ യന്ര്രേണാപിധ്യമാനോ മഹതാ 
ദുഃഖേന ജാതമാത്ര സ്തു വൈഷ്ണവേന വായുനാ 
സംസ്പൃഷ്ട സ്തദാ ന സ്മരതി ജന്മമരണാനി ന ച 
കര്‍മ്മ ശുഭാശുഭം വിന്ദതി 


ധാ? 


ആ ഘട്ടത്തില്‍ വയറില്‍ നിന്നു പുറത്തു വരാന്‍ 
തുടങ്ങുന്ന ജീവി താന്‍ പല ജന്മങ്ങള്‍ വഹിച്ചതായും ഭിന്ന 
യോനികളില്‍ പെട്ടവരുടെ മുല കുടിച്ചതായും സ്മരിക്കുന്നു. 
പല പ്രവശ്യം ജനിച്ചു. പല പ്രാവശ്യം മരിച്ചു. അന്നത്തെ 
പല ശുഭാ ശുഭ കര്‍മ്മങ്ങളും ഓര്‍ക്കുന്നു. ഏതായാലും 
ഞാനിപ്പോള്‍ ദുഃഖസമുദ്രത്തില്‍ ആഴുകയാണ്‌. ഇതില്‍ നിന്ന്‌ 
കരകയറാനൊരു മാര്‍ഗ്ഗം കാണുന്നില്ല. വളര്‍ന്നാല്‍ എനിക്ക്‌ 
സത്കര്‍മ്മങ്ങള്‍ ചെയ്യണം. മഹേശ്വരനെ ശരണം പ്രാപി 
ക്കണം. വിഷ്ണുവിനെ ആശ്രയിക്കുകയും സാംഖ്യാദി യോഗ 
ങ്ങള്‍ തേടുകയും വേണം. ബ്രഹ്മ ജ്ഞാന ലബ്ധിക്കും 
ശ്രമിക്കേണ്ടതുണ്ട്‌. ഇങ്ങനെ പല ചിന്തയിലും ഞെരുങ്ങി 
ശിശു പുറത്തു വരുന്നു. എന്നാല്‍ ഭൂമിയിലെത്തുമ്പോള്‍ 
മായാജാലത്താല്‍ കഴിഞ്ഞതൊന്നും ഓര്‍മ്മയില്ലാതാകുന്നു. 
താന്‍ ഗര്‍ഭത്തില്‍ കിടന്ന കാര്യമെന്നല്ല ഒന്നും ഓര്‍ക്കാന്‍ 
കഴിയാത്ത നിലയിലാകുന്നു. 


5. ശരീരരമിതി കസ്മാത്‌ അഗ്ന യോഹ്യത്ര പിട 
ന്തേ ജ്ഞാനാഗ്നിര്‍ ദര്‍ശനാഗ്നി കോഷ്ഠാഗ്നിരിതി തത്ര 
കോഷ്ഠാഗ്നിര്‍നാമാ ശിത പീതളേ ഹ്യ ചോഷ്യം 
പചതി ദര്‍ശനാഗ്നീ രൂപാണാം ദര്‍ശനം കരോതി 
ജ്ഞാനാഗ്നി ശുഭാശുഭം ച കര്‍മ്മ വിന്ദതി ത്രീണി 
സ്ഥാനാനി ഭവന്തി മുഖേ ആഹവനീയം ഉദരേ 
ഗാര്‍ഹപത്യോ ഹൃദിദക്ഷിണാഗ്നി ആത്മായജമനോ 
മനോ ബ്രഹ്മ ലോഭാദയഃ പശവോ ധൃതിര്‍ ദീക്ഷാ 
സന്തോഷശ്ച ബുദ്ധീന്ദ്രിയാണി യജ്ഞ പ്രതാണി 
ഹവീംഷി കര്‍മ്മ്രേന്ദിയാണി ശിരഃ കപാലം കേശാ 
ദര്‍ഭാമുഖമന്തര്‍ വേദി ചതുഷ്കപാലം ശിരഃ ഷോഡശ 
പാര്‍ശ്വദന്ത പടലാനി സപതോത്തരം 
സാശീതി കം സന്ധി ശതം സനവകം സ്നായു ശതം 
സ്പത ശിരാശതാനി പഞ്ച മജ്ജാ ശതാനി അസ്ഥീനി 
ച ഹ വൈ ത്രീണിശതാനി ഷഷ്ഠീഃസാര്‍ദ്ധശ്ചസ്രോ 
രോമാണി കോല്യോ ഹൃദയം പലാനൃഷ്ട ദ്വാദശ 
പലാ ജിഹ്വാ പിത്ത പ്രസ്ഥം കഫസ്യാശുകള 
കുഡുപം മേദ്പ്രസ്ഥ ദ്വാവനിയതം മൂര്ത പുരീഷമാ 
ഹാര പരിമാണത്‌ പൈപ്പലാദം മോക്ഷ ശാസ്ത്രം 
പൈപ്പലാദം മോക്ഷശാസ്ത്രമിതി 


മര്‍മ്മശതം 


ഈ ദേഹപിണ്ഡത്തെ ശരീരമെന്ന്‌ എന്തുകൊണ്ട്‌ 
പറയുന്നു?കാരണം, ഇതില്‍ ജ്ഞാനാഗ്നി, ദര്‍ശനാഗ്നി 
ജഠരാഗ്നി ഇങ്ങനെ മൂന്ന്‌ അഗ്നികള്‍ കുടികൊള്ളുന്നു. 
ദേഹത്തില്‍ അഗ്നികള്‍ക്കു മൂന്നു സ്ഥാനങ്ങള്‍ നീക്കിവെ 
ച്ചിട്ടുണ്ട്‌. മുഖത്ത്‌ ആഹവനീയാഗ്നി ഉദരത്തില്‍ ഗാര്‍ഹപ 
ത്യാഗ്നി ഹൃദയത്തില്‍ ദക്ഷിണാഗ്നിയുംഈ ദേഹം യജ്ഞ 
സ്വരൂപമാകുന്നു ഇതില്‍ ആത്മാവാണ്‌ യജമാനന്‍, മനസ്സ്‌ 
ബ്രഹ്മാവ്‌, ലോഭാദികള്‍ ബലിമൃഗങ്ങള്‍, ധൈര്യം സന്തോഷം 
തുടങ്ങിയവ ദീക്ഷകള്‍ ജ്ഞാനേന്ദ്രിയങ്ങള്‍ ഹവിസ്സ്‌, ശിരസ്സ്‌, 
കപാലം, കേശം ഇവ ദര്‍ഭ, മുഖം, അന്തര്‍വേദി, ശിരസ്സ്‌, 
ചതുഷ്കപാലം, ദന്തപംക്തികള്‍ ഷോഡശ കപാലങ്ങള്‍, നൂറ്റി 
എണ്‍പത്‌ സന്ധികള്‍, നൂറ്റി ഏഴ്‌ മര്‍മ്മ സ്ഥാനങ്ങള്‍, നൂറ്റി 
ഒന്‍പത്‌ സ്നായുക്കള്‍, ഏഴുനൂറു ഞരമ്പുകള്‍ അഞ്ഞൂ 
മജ്ജകള്‍, മുന്നൂറ്റി എട്ട്‌ അസ്ഥികള്‍, ഇത്രയും ശരീരത്തി 
ലുണ്ട്‌. രോമങ്ങള്‍ നാലരക്കോടിയാണ്‌ ഹൃദയം എട്ടുപലം, 
ജിഹ്വ പ്രന്തണ്ടുപലം, പിത്തം, ഇടങ്ങഴി, കഫം നാലിടങ്ങഴി, 
ശുക്ലം നാഴി, മേദസ്സ്‌ രണ്ടിടങ്ങഴി ഇവയക്കു പുറമെ, 
ആഹാരത്തിന്റെ പരിണാമമനുസരിച്ച്‌ മലമൂശ്രങ്ങളും 
ശരീരത്തിലുണ്ട്‌. ഈ പരിണാമം അനിയമിതമാണ്‌. എല്ലാ 
വരിലും ഒരുപോലെയല്ല, ഈ ശാസ്ത്രത്തിന്‌ മോക്ഷ 
ശാസ്ത്രമെന്നാണ്‌ പേര്‍ പിപ്പലാദന്‍ എന്ന മുനിയാണ്‌ ഇത്‌ 
വെളിവാക്കിയത്‌. 


ഗര്‍ഭോപനിഷത്ത്‌ പര്യവസാനിച്ചു. 


ED 


K 


 ശാജഃര്ര്റ്‌ ഉപണദിഘത്ത്‌ ൭ 
EE ൭ല്‍ യി. 


പ്രഥമ ഖണ്ഡിക 


ഏതദ്ധസ്മ ഏതത്‌ വിദ്വാം സമേകാദശാക്ഷരം 
മദ്‌ ഗല്യം ഗ്ലാവോ മൈത്രേയോ / ഭ്യാജഗാമ. 


ഏകാദശാക്ഷ മൌല്‍ഗല്യന്റെ അടുത്ത്‌ ഗ്ലാവമൈത്രേയന്‍ 
ചെന്നു. 


തം തസ്മിന്‍ ബ്രഹ്മചര്യേ വസതീതി വിജ്ഞാ 
യോവാച; കിംസ്വിന്‍ മര്യാ അയം തന്മാലഗല്യേ / 
ധ്യേതി. യദസ്മിന്‍ ബ്രഹ്മചര്യേ വസതിതി. 


മൌലഗല്യന്‍ ബ്രഹ്മചാരിയെ കണ്ട്‌ അയാള്‍ കേള്‍ക്ക 
ത്തക്ക വിധം പരിഹാസ സ്വരത്തില്‍ പറഞ്ഞു: “മല്ഗല്യന്‍ 
ഈ ബ്രഹ്മചാരിയെ എന്താണ്‌ പഠിപ്പിക്കുന്നത്‌?” 


തദ്ധി മാല്ഗല്യസ്യാന്തേവാസി ശുശ്രാവ. സ 
ആചാര്യമാര്രജ്യാചചക്ഷേ. 


മൌല്ഗല്യന്റെ ബ്രഹ്മചാരി ഇതുകേട്ട്‌ തന്റെ ആചാര്യന്റെ 
അടുത്ത്‌ ചെന്ന്‌ പറഞ്ഞു. 


ദുര്‍ധീയാനം വാ അയം ഭവന്ത മവോ ചദ്യോ 
യമദ്യാതിഥിര്‍ ഭവതി. 


അങ്ങ്‌ അതിഥിയാണല്ലോ അങ്ങയെ അദ്ദേഹം മൂഡ്ദനെന്ന്‌ 
പറഞ്ഞു. 


കിം സൌമ്യ വിദ്വാനിതി? “അയാള്‍ വിദ്വാ 
നാണോ?” മൌല ഗല്യന്‍ ചോദിച്ചു. 
“ര്രീന്‍ വേദാന്‍ ബ്രൂതേ ഭോ” ഇതി. 
അതെ, മൂന്നുവേദങ്ങളും ചൊല്ലുന്നവനാണ്‌ ശിഷ്യന്‍ പറ 
ഞ്ഞു. 
തസ്യ സൌമ്യ യോ വിദ്വാന്‍ വിപഷ്ടോ വിജി 


ശീഷോ ന്തേ വാസീ തം മേ ആഹ്വയേതി. 


സനമ്യാ വിദ്വാനും സൂക്ഷ്മമറിയുന്നവനും വിജയം ആഗ്ര 
ഹിക്കുന്നവനുമായ അദ്ദേഹത്തിന്റെ ശിഷ്യനാണെങ്കില്‍ 
അയാളെ എന്റെ അടുത്തേയ്ക്ക്‌ കൂട്ടിക്കൊണ്ടുവരൂ.” 


തമാജു ഹാവ. തമഭ്യുവാചാസാധ്വിതി ഭോ ഇതി. 


അപ്പോള്‍ അയാള്‍ അവനെ വിളിച്ചുവരുത്തി. പറഞ്ഞു: 
“ഇയാളാണ്‌? 

കിം സൌമ്യ തേ ആചാര്യോ അധ്യേതി? 

മനല്‍ഗല്യന്‍ അയാളോട്‌ ചോദിച്ചു: “സൌമ്യ, നിങ്ങളുടെ 
ആചാര്യന്‍ എന്താണ്‌ പടിപ്പിക്കുന്നത്‌? 
മൂന്നു വേദങ്ങളും ചൊല്ലുന്നു എന്ന്‌. 


യന്നു ഖലു സൌമൃമഭി.- സര്‍വേ വേദാ മുഖതോ 
ഗൃഹീതാ കഥം ച ഏവമാചാര്യോ ഭാഷതേ കഥം നുമ ചേത്‌ 
സമയ ദുരധീയാനോ ഭവിഷ്യതി, യആചാര്യോ ബാലബ്രഹ്മ 
ചാരീ ബ്രഹ്മചാരിണം സാവിത്രീ പ്രാഹ ഇതി വക്ഷ്യതി. 


സമയ: അയാള്‍ അതറിയുന്നെങ്കില്‍ ആചാര്യന്‍ ബ്രഹ്മ 
ചാരിക്ക്‌ ഉപദേശിച്ചു കൊടുക്കുന്നത്‌ സാവിത്രിയാണ്‌. ഗായ 
ത്രിയുടെ സ്ഥൂലമായ ശബ്ദാര്‍ത്ഥമാണ്‌ ഉരുവിടുന്നത്‌. 


തത്വം ബ്രൂയാത്‌ ദുരധീയാനം തം വൈഭവാന്മല്‍ 
ഗല്യമവോചത സത്വാം യ പ്രശ്നമപ്രാക്ഷീന്ന തം 
വ്യാചനഃ പുരാ സംവത്സരാദാതിവാരയിഷ്യസീതി. 


അങ്ങനെയെങ്കില്‍ നിങ്ങള്‍ പറയണം - താങ്കള്‍ ഞങ്ങ 
ളുടെ ആചാര്യനായ മാല്ഗല്യനെ മൂഡനാണെന്ന്‌ പറഞ്ഞു. 
താങ്കളോടു ചോദിച്ച ചോദ്യങ്ങള്‍ക്ക്‌ മറുപടി പറയാന്‍ കഴി 
യുന്നില്ല എങ്കില്‍ ഒരു കൊല്ലത്തിനകം പ്രയാസമുണ്ടാകും. 


ശിഷ്ടാ ശിഷ്ടേഭ്യ ഏവ ഭാഷേരന്‍. യേ ഹ യേ 
ന മഹം പ്രശ്നം പൃച്ഛാമി ന തം വിവക്ഷ്യതി ന 
ഹ്യേന മധ്യേതീതി. 


ഹേ സരമ്യാ ഞങ്ങള്‍ എല്ലാ വേദങ്ങലും പഠിച്ചിട്ടുണ്ട്‌. 
ആ നിലയ്ക്ക്‌ നിങ്ങളുടെ ആചാര്യന്‍ എന്നെ മുഡ്നെന്നു 
പറയുന്നതെന്താണ്‌? യോഗ്യന്മാരോട്‌ യോഗ്യന്മാര്‍ ഇങ്ങനെ 
പറയുന്നത്‌ ഉചിതമാണോ? ഞാന്‍ ചോദിക്കുന്ന ചോദ്യങ്ങള്‍ക്ക്‌ 
ശരിയായ ഉത്തരം പറയാന്‍ കഴിയുന്നില്ലെങ്കില്‍ അദ്ദേഹം പഠി 
പ്പിക്കുന്നില്ലായിരിക്കും. 


സ ഹ മല്‌ ഗല്യഃ സ്വമന്തേവാസിനമുവാച 
പരേസി സനമ്യ ഗ്ലാബ മൈത്രേയ മുപാസീത, അധീ 
ഹഭോ സാവിത്രീ ഗായത്രീ ചതുര്‍വിശംതി യോനി 
ദ്വാദശ മിഥുനാം യസ്യാം ഭൃഗ്വംഗിരസശ്ച ക്ഷര്യസ്യാം 
സർവമിദം ശ്രിതം വാം ഭവാന്‍ പ്രാഡ്രുവീദിതി. 


അപ്പോള്‍ മാല്ഗല്യന്‍ തന്റെ ്രഹ്മചാരിയോട്‌ പറ 
ഞ്ഞു......സൌമ്യാ, നീ പോകൂ. ഗ്ലാവമൈത്രേയന്റെ അടുത്തു 
ചെന്ന്‌ പ്രന്തണ്ടു മിഥുനങ്ങളും ഇരുപത്തിനാലുയോനികളു 
മാര്‍ന്നതും ഭൃഗുവും അംഗിരസ്സും ന്രേതങ്ങളായിട്ടുള്ളതും സക 
ലതിനും ആശ്രയവുമായ സാവിത്രിയെ ഞങ്ങളെ പഠിപ്പി 
ക്കണേ എന്ന്‌ പറയുക. 


ദ്വിതീയ ഖണ്ഡിക 


സ തത്ര ജഗാമ യത്രേതരോവഭൂത്‌. തം ഹ 
്രപച്ഛ സഹ ന 


മൌദ്ഗല്യന്റെ ശിഷ്യന്‍ മൈത്രേയന്റെ അടുത്തുചെന്ന്‌ 


ചോദിച്ചപ്പോള്‍ അദ്ദേഹത്തിന്‌ ഉത്തരം നല്‍കാന്‍ കഴി 
ഞ്ഞില്ല. 


തം ഹോവാച ദുരധീയാനം തം വൈ ഭവാന്‍ 
മനദ്ഗല്യമവോചന്‍ സത്വായ പ്രശ്നതക്ഷീന്‍ ത്രതം 
വ്യവോ ചഃ പുരാ സംവത്സരാദാര്‍ത്തി മാരിഷ്യസീതി. 


അയാള്‍ പറഞ്ഞു:- “അങ്ങ്‌ മനദ്ഗല്യന്‍ മൂഡനാണെന്ന്‌ 
പറഞ്ഞു. അദ്ദേഹം താങ്കളോടു ചോദിച്ചു; താങ്കള്‍ക്ക്‌ അത്‌ 
പറയാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ ഒരു കൊല്ലം വളരെ പ്രയാസം 
അനുഭവിക്കേണ്ടി വരും? 


സ ഹ മൈത്രേയഃ സ്വാനന്തേവാസിന ഉവാച 
യഥാര്‍ത്ഥം ഭവന്തോ യത്ത ഗൃഹം യഥാ മനോ വിസ്യ 
ജ്യന്താം ദുരധീയാന വാ അഹം മദ്ഗല്യമ വോചാം 
സ യ പ്രശ്നമപ്രോക്ഷീനതം വ്യവോചം തമുപൈ 
ഷ്യാമി ശാന്തിം കരിഷ്യാമീതി. 


അപ്പോള്‍ മൈത്രേയന്‍ തന്റെ ശിഷ്ന്മാരോട്‌ പറഞ്ഞു 
“ഇപ്പോള്‍ നിങ്ങള്‍ സ്വന്തം ഇഷ്ട്രപകാരം തങ്ങളുടെ വസതി 
കളിലേയ്ക്ക്‌ തിരിച്ചു പോവുക. ഞാന്‍ മദ്ഗല്യന്‍ മൂഡനാ 
ണെന്ന്‌ പറഞ്ഞു. എന്നാല്‍ അദ്ദേഹം എന്തു ചോദിച്ചു അതി 
നുത്തരം പറയാന്‍ എനിക്ക്‌ കഴിവില്ല. ഞാന്‍ അദ്ദേഹത്തിന്റെ 
അടുത്തെത്തി അദ്ദേഹത്തെ ശാന്തനാക്കും.” 


സ ഹ മൈത്രേയഃ പ്രാതഃ സമിത്‌ പാണിര്‍ മാദ 
ഗല്യ മുപസസാദ അസന വ അംഹ ഭോ മൈത്രേയ 
ഇതി. കിമര്‍ത്ഥമിതി. 


അടുത്ത ദിവസം പ്രഭാതത്തില്‍ കൈയില്‍ ചമതയുമായി 
മൈത്രേയന്‍ മദ്ഗല്യമുനിയുടെ അടുത്തുചെന്നു പറഞ്ഞു:- 
“മൈത്രേയനായ ഞാന്‍ അങ്ങയെ സമാശ്രയിക്കാനെത്തിയതാ 


vo 


ണ. 


“എന്തിന്‌?” അദ്ദേഹം ചോദിച്ചു 


ദുരധീയാനം വാ അഹം ഭവന്തമവോചം വ മാ 
യ പ്രശ്നമ പ്രാക്ഷീത തം വ്യവോചം ത്വാമുപൈഷ്യാ 
മി. ശാന്തിം കരിഷ്യാമീതി. 


മൈത്രേയന്‍ പറഞ്ഞു:- ഞാന്‍ അങ്ങ്‌ മൂഡനാണെന്ന്‌ 
പറയുകയുണ്ടായി, അങ്ങ്‌ ചോദിച്ചതിനു മറുപടി പറയാന്‍ 
എനിക്ക്‌ കഴിഞ്ഞില്ല. ഞാന്‍ അങ്ങയുടെ അടുത്തെത്തി 
ഇപ്പോള്‍ അങ്ങയെ സമാധാനിപ്പിക്കുകയാണ്‌.” 


സ ഹോവാച - അത്ര വാ ഉപേതം ച സര്‍വം ച 
കൃതം പാപകേന ത്വാം യാനേന ചരന്തമാഹുഃ അഥോ 
7 വ മമ കല്യാണസ്തം തേ ദദാമി തേന യാഹീതി 


മത്‌ ഗല്യന്‍ പറഞ്ഞു:- “താങ്കള്‍ ഇവിടെ വന്നു; ആളു 
കള്‍ പറയുന്നത്‌ സാമനസ്യത്തോടുകുടിയല്ല. അങ്ങിവിടെ 
വന്നതെന്നാണ്‌. എങ്കിലും ഞാന്‍ ഭവ്യമായി അങ്ങയോട്‌ പെരു 
മാറുന്നു. അതു സ്വീകരിച്ച്‌ അങ്ങ്‌ തിരിയെ പോവുക.” 


സ ഹോവാച - ഏതദേവാത്രാപി ചാനുശസ്യം ചയഥാ 
ഭവാനാഹം ഉപയാമിത്വേവ ഭവന്തമിതി. മൈത്രേയന്‍ പറഞ്ഞു:- 


അങ്ങ്‌ പറഞ്ഞത്‌ അഭയാത്മകവും സത്യവുമാണ്‌. ച 


അങ്ങയെ സേവിക്കുന്നതിന്‌ സമിത്‌ പാണിയായിട്ടാണ്‌ വന്നി 
ട്ടുള്ളത്‌. 
തഹീതേഥായ 


(അതോടെ അദ്ദേഹം വിധിപൂര്‍വം ഉപചാരങ്ങള്‍ ചെയ്തു.) 


ഹോപേത്യ പ പ്രഛ 


(അടുത്തു ചെന്ന്‌ ചോദിച്ചു) 


കിം വിദാഹുര്‍ഭോ സവിതുര്‍ വരേണ്യം ഭര്‍ഗ്ഗോ 
ദേവ സ്ൃകവയഃ കിമാഹുഃ ധിയോ വിചക്ഷ യദിതാഃ 
പ്രവേത്യ പ്രചോദയന്‍ സവിതാ പരേതി. 


1. സവിതാവിന്റെ വരേണുമായിട്ടുള്ളത്‌ എന്താണെന്നാണ്‌ 


പറയുന്നത്‌? 
2. ആ ദേവന്റെ ഭര്‍ഗ്ഗം എന്താണ്‌? 


3. അറിയാമെങ്കില്‍ “ധീ” എന്നതിന്റെ തത്വമെന്താണെന്ന്‌ പറ 
യുക. അതിനെ പ്രേരിപ്പിച്ചു കൊണ്ടാണല്ലോ സവിതാവ്‌ ചരി 


ക്കുന്നത്‌. 
തസ്മാ ഏതത്‌ പ്രോവാച അദ്ദേഹം ഉത്തരം കൊടുത്തു. 


വേദാച്ഛന്ദാംസി സവിതുര്‍വരേണ്യം ഭര്‍ഗ്ഗോ 
ദേവസ്യ കവയോന്നമാഹു. കര്‍മ്മാണി ധിയ സ്തദു 
തേ ബ്രവീമി പ്രചോദയന്‍ സവിതാ യാഭിരേതി. 


1. വേദങ്ങളും ഛന്ദസ്സുമാണ്‌ സവിതാവിന്റെ വരേണ്യമായി 
ട്ടുള്ളത്‌. 


2. അറിവുള്ളവര്‍ അന്നത്തെയാണ്‌ ദേവന്റെ ഭര്‍ഗ്ഗമെന്നു പറ 


യുന്നത്‌. 


3. കര്‍മ്മം തന്നെയാണ്‌ ആ ധീ തത്വം അതിലുടെ പ്രേരണ 
നല്‍കിക്കൊണ്ടാണ്‌ സൂര്യന്‍ ചരിക്കുന്നത്‌. 


തമുപസംഗൃഹ്യ പ്രപച്ചാധീതി ഭോഃ കഃ സവിതാ കാഗായ 
ത്രീതി. 


അതുകേട്ട്‌ വീണ്ടും അദ്ദേഹം ചോദിച്ചു. സവിതാവ്‌ 
എന്താണ്‌? ഗായ്രതി എന്ത്‌? 


തൃതീയ ഖണ്ഡിക 


മന ഏവ സവിതാ വാക്‌ സാവിത്രി യത്ര ഹ്യേവ 
മനസ്തദ്വാക്‌. യത്ര വൈ വാക്‌ തന്മന ഇതി ഏതേ 
വേ യോനീ ഏകം മിഥുനം. 


മനസ്സാണ്‌ സവിതാവ്‌. വാക്‌ സാവിത്രി. മനസ്സുള്ളിടത്ത്‌ 
സ സ 
വാക്കുണ്ട്‌. വാക്കുള്ളിടത്ത്‌ മനസ്സുണ്ട്‌. അവ രണ്ടും രണ്ടു 


യോനിയും ഒരു മിഥുനവുമാണ്‌. 


അഗ്നിരേവ സവിതാ പൃഥിവീ സാവിത്രീ. യത്ര 
ഹ്യേഷ അഗ്നിസ്തത്‌ പൃഥിവീ. യ്ത വൈ പൃഥിവീ 
തദഗ്നിരിതി ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


1 


അഗ്നി സവിതാവാണ്‌. പൃഥ്വി സാവിത്രി. അഗ്നിയുള്ളിട 
തത്ത്‌ പൃഥ്വിയുണ്ട്‌. പൃഥ്വിയുള്ളിടത്ത്‌ അഗ്നിയുണ്ട്‌. അത്‌ രണ്ടു 
യോനിയും ഒരു മിഥുനവുമാണ്‌. 


വായുരേഖ സവിതാ, അന്തരീക്ഷം സാവിത്രീ, 
യത്ര ഹ്യേവ വായുസ്തദന്തരീക്ഷം യത്ര വാ അന്ത 
രീക്ഷം തദ്വായുരിതി ഏതേ ദ്വേ യോനീ ഏക മിഥു 
നം. 


വായു സവിതാവാണ്‌. അന്തരീക്ഷം സാവിത്രിയും. 
എവിടെ വായുവുണ്ട്‌ അവിടെ അന്തരീക്ഷമുണ്ട്‌. അവ രണ്ടും 
യോനിയും ഒരു മിഥുനവുമാകുന്നു. 


ആദിത്യ ഏവ സവിതാ ദ്യഃ സാവിത്രീ യത്ര 
ഹ്യേവാദിത്യ സ്തസ്മാത്‌ ദ്യഃ യത്ര വൈ ദ്യ 
സ്തദാദിത്യ ഇതി. ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


ആദിത്യന്‍ സവിതാവാണ്‌. ദ്യോവ്‌ സാവിത്രിയും. എവിടെ 
ആദിത്യനുണ്ട്‌. അവിടെ ദ്യോവുണ്ട്‌. രണ്ടും രണ്ടു യോനി 
കളും ഒരു മിഥുനവുമാകുന്നു. 


ചന്ദ്രമാ ഏവ സവിതാ. നക്ഷ്ര്രാണി സാവിത്രി. 
യ്രതഹ്യേവ ചന്ദ്രമാസ്തന്നക്ഷര്രാണി. യ്ത വൈ 
നക്ഷ്രതാണി തച്ചന്ദ്രമാ ഇതി ഏതേ ദ്വേ യോനീ ഏക 
മിഥുനം. 


ചന്ദ്രന്‍ സവിതാവാകുന്നു. നക്ഷത്രങ്ങള്‍ സാവിത്രിയും. 
എവിടെ ചന്ദ്രനുണ്ട്‌ അവിടെ നക്ഷ്ത്രങ്ങളുണ്ട്‌. നക്ഷത്രങ്ങള്‍ 
ഉളളിടത്ത്‌ ചന്ദ്രനുമുണ്ട്‌. രണ്ടും രണ്ടു യോനികളും ഒരു മിഥു 
നവുമാകുന്നു. 


അഹ ഏവ സവിതാ രാത്രിഃ സാവിത്രി യത്ര ഹേ 
വാഹസ്തദ്‌ രാത്രിഃ യ്ത വൈ രാത്രിസ്തദഹരിതി 
ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


ദിവസം സവിതാവാകുന്നു. രാത്രി സാവിത്രിയും. പക 
ലുള്ളിടത്ത്‌ രാത്രിയുമുണ്ട്‌; രാത്രിയുള്ളിടത്ത്‌ പകലുമുണ്ട്‌. 
രണ്ടും രണ്ടുയോനികളും ഒരു മിഥുനവുമാകുന്നു. 


ഉഷ്ണമേവ സവിതാ ശീതം സാവിത്രി. യത്ര 
ഹ്യേ വോഷ്ണം തച്ഛീതം യത്ര വൈ ശീതം തദു 
ഷ്ണമിതി ഏതേ ത്വേ യോനീ ഏകം മിഥുനം. 


ഉഷ്ണം സവിതാവാകുന്നു. ശീതം സാവിത്രിയും. 
എവിടെ ഉഷ്ണമുണ്ട്‌ അവിടെ ശീതമുണ്ട്‌. എവിടെ ശീതമു 
ണ്ട്‌, അവിടെ ഉഷ്ണവുമുണ്ട്‌. രണ്ടും രണ്ടു യോനികളും ഒരു 
മിഥുനവുമാകുന്നു. 


അശ്രമേവ സവിതാ വര്‍ഷം സാവിത്രി യത്ര 
ഹ്യേവാശ്രം തദ്വര്‍ഷം യത്ര വൈ വര്‍ഷം തദ്ര മിതി 
ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


മേഘം സവിതാവാകുന്നു. വര്‍ഷം സാവിത്രിയും. 
എവിടെ മേഘമുണ്ട്‌ അവിടെ വര്‍ഷണമുണ്ട്‌. എവിടെ വര്‍ഷ 
ണമുണ്ട്‌ അവിടെ മേഘമുണ്ട്‌. രണ്ടും രണ്ടു യോനികളും ഒരു 
മിഥുനവുമാകുന്നു. 


വിദ്യുദേവ സവിതാ സ്തനയിത്നുഃ. യ്രത്‌ 
വൈസ്തനയിത്നുസ്തദ്വിദ്വുദിതി ഏതേ ദ്വേ യോനീ 
ഏകം മിഥുനം. 


വിദ്യുത്ത്‌ സവിതാവാകുന്നു. അതിന്റെ ഘോഷം സാവി 
ത്രിയും. എവിടെ മിന്നലുണ്ട്‌ അവിടെ ശബ്ദമുണ്ട്‌. എവിടെ 
ഇടിമുഴക്കമുണ്ട്‌ അവിടെ മിന്നലുണ്ട്‌. രണ്ടും രണ്ടു യോനി 
കളും ഒരു മിഥുനവുമാകുന്നു. 


പ്രാണ ഏവ സവിതാ. അന്നം സാവിത്രി. യത്ര 
ഹ്യേവ്രപാണസ്തദന്നം. യ്രതവാ അന്നം തത്‌ പ്രാണ 
ഇതി. ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


പ്രാണന്‍ സവിതാവാകുന്നു. അന്നം സാവിത്രിയും. 
എവിടെ പ്രാണനുണ്ട്‌ അവിടെ അന്നമുണ്ട്‌. എവിടെ അന്ന 
മുണ്ട്‌ അവിടെ പ്രാണനുണ്ട്‌. രണ്ടും രണ്ടു യോനികളും ഒരു 
മിഥുനവുമാകുന്നു. 


വേദാ ഏവ സവിതാ ഛന്ദാംസി സാവിത്രി. യത്ര 
ഹ്യേവ വേദാസ്തച്ഛന്ദാംസി. യത്ര വൈ ഛന്ദാംസീ 
തദ്വേദാ ഇതി. ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


വേദങ്ങള്‍ സവിതാവാകുന്നു. അതിന്റെ ഘോഷം സാവി 
ത്രിയും. എവിടെ മിന്നലുണ്ട്‌ അവിടെ ശബ്ദമുണ്ട്‌. എവിടെ 
ഇടിമുഴക്കമുണ്ട്‌ അവിടെ മിന്നലുണ്ട്‌. രണ്ടും രണ്ടു യോനി 


കളും ഒരു മിഥുനവുമാകുന്നു. 


പ്രാണ ഏവ സവിതാ, അന്നം സാവിത്രി. യത്ര 
ഹ്യേവ്രപാണസ്തദന്നം. യ്രതവാ അന്നം തത്‌ പ്രാണ 
ഇതി. ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


പ്രാണന്‍ സവിതാവാകുന്നു. അന്നം സാവിത്രിയും. 
എവിടെ പ്രാണനുണ്ട്‌ അവിടെ അന്നമുണ്ട്‌. എവിടെ അന്ന 
മുണ്ട്‌ അവിടെ പ്രാണനുണ്ട്‌. രണ്ടും രണ്ടു യോനികളും ഒരു 
മിഥുനവുമാകുന്നു. 


വേദാ ഏവ സവിതാ ഛന്ദാംസി സാവിത്രി. യത്ര 
ഹ്യേവ വേദാസ്തച്ഛന്ദാംസി. യത്ര വൈ ഛന്ദാംസീ 
തദ്വേദാ ഇതി. ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


വേദങ്ങള്‍ സവിതാവാകുന്നു. ഛന്ദസ്സുകള്‍ സാവിത്രിയും 
എവിടെ വേദങ്ങളുണ്ട്‌, അവിടെ ഛന്ദസ്സുകളുണ്ട്‌. എവിടെ 
ഛന്ദസ്സുകളുണ്ട്‌ അവിടെ വേദങ്ങളും. രണ്ടു രണ്ടു യോനി 
കളും ഒരു മിഥുനവുമാകുന്നു. 


യജ്ഞ ഏവ സവിതാ ദക്ഷിണാ സാവിത്രി യത്ര 
ഹ്യേവ യജ്ഞസ്തദ്‌ ദക്ഷിണാ സാവ്തിര യ്രത 
ഹ്യേവ യജ്ഞസ്തദ്‌ ദക്ഷിണാ യത്ര വൈ ദക്ഷിണാ 
തദ്യജ്ഞ ഇതി ഏതേ ദ്വേ യോനീ ഏകം മിഥുനം. 


യജ്ഞം സവിതാവാകുന്നു. ദക്ഷിണ സാവിത്രിയും. 
എവിടെ യജ്ഞമുണ്ട്‌ അവിടെ ദക്ഷിണയുണ്ട്‌. എവിടെ ദക്ഷി 
ണയുണ്ട്‌ അവിടെ യജ്ഞവുമുണ്ട്‌. രണ്ടും രണ്ടു യോനിക 
ളാണ്‌; ഒരു മിഥുനവും. 


ഐതദ്ധാസ്‌ മൈ തദ്വിദ്വാംസമോപകാരീ 
മാസസ്തു ബ്രഹ്മചാരീ തേ സംസ്ഥിത ഇതി. 


വിദ്വാനും പരോപകാരിയുമായ മഹാരാജാവായ അങ്ങയെ 
സേവിക്കുന്നതിന്‌ ഈ ബ്രഹ്മചാരി വന്നു ചേര്‍ന്നിരിക്കുന്നു. 


അഥൈതം ആ സംസ്തുരാചിത്ത ഏവ ചിതോ 
ബഭൂവ അഥോത്തായ പ്രാവാജീദിതി. 


ഈ ബ്രഹ്മ ചാരി അങ്ങയുടെ അടുത്തെത്തി ജ്ഞാന 
പൂര്‍ണ്ണനായിത്തീര്‍ന്നിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം 
അവിടെ നിന്ന്‌ പോയി. 


ഏതദ്വാ അഹം വേദ നൈതാസു യോനിഷ്വേത 
ഏതേഭ്യോ വാ മിഥുനേഭ്യഃ സംഭവതോ ബ്രഹ്മചാരീ 
മമ പുരുയുഷഃ പ്രേയാദിതി. 


പിന്നെ അദ്ദേഹം പറഞ്ഞു:- “ഇപ്പോള്‍ ഞാനത്‌ മന്‍സ 
സിലാക്കിയിരിക്കുന്നു. ഈ യോനികളിലോ ഈ മിഥുനങ്ങ 
ളിലോ കടന്നുവന്ന എന്റെ ഒരു ്രഹ്മചാരിയും അല്പായു 
സ്സായിരിക്കുകയില്ല. 


ചതുര്‍ത്ഥ ഖണ്ഡിക 


ബ്രഹ്മ ഹേദം ശ്രിയ പ്രതിഷ്ഠാമായതനമൈക്ഷത 
തത്തസ്യൈകാ യദി തത്‌ ബ്രൂതേ ക്ഷിയേത്‌ തത്‌ 
സത്യേ പ്രത്യതിഷ്ഠത്‌. 


ബ്രഹ്മ ശ്രീപ്രതിഷ്ഠായതനങ്ങള്‍ കണ്ടു. തപസ്സു ചെയ്യ 
ണം. തപോവ്രവതം ധരിക്കുന്ന പക്ഷം സത്യത്തിന്‌ പ്രതിഷ്ഠ 
യുണ്ടാകും. 


സ സവിതാ സാവിത്രയാ ബ്രാഹ്മണം സൃഷ്ട്വാ 
തത്‌ സാവിത്രോ പര്യദധാത്‌. 


ആ സവിതാവ്‌ സാവിത്രിയില്‍ നിന്ന്‌ ബ്രാഹ്മണനെ 
സൃഷ്ടിച്ചു. സാവിത്രിയെ വളഞ്ഞു. 


തത്‌ സവിതൂര്‍ വരേണ്യം ഇതി സാവിത്ര്യാഃ 
പ്രഥമഃ പാദഃ 


സാവിത്രിയുടെ ഒന്നാമത്തെ പാദം “തത്‌ സവിതൂര്‍ 
വരേണ്യം” എന്നാണ്‌. 


പൃഥിവീ ജൂചം സമധാത്‌. 


ജൂചാ അഗ്നിം, അഗ്നിനാ ശ്രിയം ശ്രിയാ സ്ത്രിയം 
സ്ത്രി യോ മിഥുനം. മിഥുനേന പ്രജാം. പ്രജയാ കര്‍മ്മ 
കര്‍മ്മണാ തപഃ തപസാ സത്യം. സത്യേന ബ്രഹ്മാ 
ബ്രഹ്മണാ ബ്രാഹ്മണം. ്രാഹ്മണേന വ്തരം. ര്വതേ 
നവൈ ബ്രാഹ്മണഃ സം ശിതോ ഭവതി. അശുന്യോ 
ഭവതി. അവിച്ഛിന്നോ ഭവതി. 


പൃഥ്വിയോടുകൂടി ജുക്കിനെ യോജിപ്പിച്ചു. ജക്കിനോട്‌ 
അഗ്നിയെ, അഗ്നിയോട്‌ ശ്രീയെ, ശ്രീയോട്‌ സ്ത്രീയെ, 
സ്ത്രീയോട്‌ മിഥുനത്തെ; മിഥുനത്തോട്‌ പ്രജയെ; പ്രജയാല്‍ 
കര്‍മ്മത്തെ; കര്‍മ്മത്താല്‍ തപസ്സിനെ; തപസ്സിനാല്‍ 


സത്യത്തെ; സത്ൃത്താല്‍ ബ്രഹ്മാവിനെ; ന 
ബ്രാഹ്മണനെ; ബ്രാഹ്മണനാല്‍ വ്രതത്തെ; ര്രാഹ്മണന്‍ (വത 
ത്താല്‍ തന്നെ തീക്ഷ്ണനായിത്തീരുന്നു. പൂര്‍ണ്ണനും അവി 
ച്ചിന്നനുമായിത്തീരുന്നു. 


അവിച്ഛിന്നോ സൃ തന്തുരവിച്ഛിന്നം ജീവനം 
ഭവതി യ ഏവം വദേത്‌ യശ്ചൈവം വിദ്വാനേവമേതം 
സാവിത്രാഃ പ്രഥമം പാദം വ്യാചഷ്ടേ 


യാതൊരാള്‍ ഈ വിധം അറിയുന്നു, അറിഞ്ഞ്‌ അതിനെ 
വേണ്ട വിധത്തില്‍ വ്യാഖ്യാനിക്കുന്നു; അയാളുടെ വംശവും 
ജീവിതവും അവിച്ഛിന്നമായിത്തീരുന്നു. 


പശ്ചമ കണ്ഡിക 


ഭര്‍ഗ്ഗോ ദേവസ്യ ധീമഹീതി സാവിത്ര്യാഃ ദ്വിതീയഃ 
പാദഃ 


സാവിത്രിയുടെ രണ്ടാമത്തെ പാദം “ഭര്‍ഗ്ഗോ ദേവസ്യാ 
ധീമഹി” എന്നാണ്‌. 


അന്തരീക്ഷേണ യജുഃ സമദധാത്‌ യജുഷാ 
വായും വായുനാ അക്രം, അഭ്രേണ വര്‍ഷം വര്‍ഷേണ 
ഈൌഷധി വനസ്പതീന്‍, നൌഷധീ വനസ്പതീഭിഃ 
പശൂന്‍, പശുഭീഃ$ കര്‍മ്മ, കര്‍മ്മണാ തപഃ, തപസാ 
സത്യം, സത്യേന ബ്രാഹ്മണാ, ബ്രാഹ്മണം ബ്രാഹ്മ 
ണേന, പ്രതം ധ്രതേന. വൈ ബ്രാഹ്മണഃ സംശിതോ 
ഭവത്യവിച്ഛിന്നോ ഭവതി. 


അന്തരീക്ഷത്താല്‍ യജ്ജുന്സ്‌ സുസംഘിടതമാകുന്നു. 
യജ്ജുര്‍വേദത്താല്‍ വായുവിനെ; വായുവിനാല്‍ മേഘത്തെ; 
മേഘത്താല്‍ വര്‍ഷത്തെ; വര്‍ഷത്താല്‍ ഈഷധി വനസ്പതി 
കളെ ഓഷദിവനസ്പതകലാല്‍ ജന്തുക്കളെ; ജന്തുക്കളാല്‍ 
പ്രവര്‍ത്തനങ്ങളെ; പ്രവര്‍ത്തനങ്ങളാല്‍ തപസ്സിനെ; തപസ്സി 
നാല്‍ സത്യത്തെ; സത്യത്താല്‍ ബ്രഹ്മത്തെ; ്രഹ്മത്താല്‍ 
ബ്രാഹ്മണനെ; ബ്രാഹ്മണനാല്‍ വ്രതത്തെ; വ്രതത്താല്‍ ബ്രാഹ്മ 
ണന്‍ തീക്ഷ്ണനും അവിച്ഛിന്നനുമായിത്തീരുന്നു. 


അവിച്ഛിന്നോ/സ്യ തന്തുരവിച്ഛിന്നം ജീവനം ഭവ 
തിയ ഏവം വദേത്‌ യശ്ചൈവം വിദ്വാനേവമേതം 
സാവിത്ര്യാഃ പ്രഥമാ പാദം വ്യാചഷ്ടേ. 


യാതൊരാള്‍ ഇങ്ങനെ ഇതറിയുന്നു, അറിഞ്ഞ്‌ ഇങ്ങനെ 
വേണ്ടവിധം വ്യാഖ്യാനിക്കുന്നു. അയാള്‍ തന്റെ വംശത്തെയും 
തന്നെയും അവിച്ഛിന്നമാക്കുന്നു. 


ഷഷ്ഠ കണ്ഡിക 


1. “ധിയോ യോ നഃ പ്രചോദയാത്‌ ഇതി സാവിത്ര്യാഃ 
തൃതീയഃ പാദഃ 


സാവിത്രിയുടെ മുന്നാമത്തെ പാദം “ധിയോ യോ നഃ 
പ്രചോദയാത്‌” എന്നാകുന്നു 


ദിവാ സാമ സമദധാത്‌, സാമ്നാ ആദിത്യം, ആദി 
ത്യേന രശ്മീന്‍, രശ്മിഭിഃ വര്‍ഷം, വര്‍ഷേണ ഓഷധി 


P 


വനസ്പതീന്‍, ഓഷധിവനസ്പതിഭ്യഃ പശൂന്‍, പശുഭിഃ 
കര്‍മ്മ കര്‍മ്മണാ തപഃ, തപസാ സത്യം, സത്യേന 
ബ്രഹ്മ, ബ്രഹ്മണാ ബ്രാഹ്മണം, ബ്രാഹ്മണേന വ്രതം, 
്രതേന വൈ ബ്രാഹ്മണഃ സംശിതോ ഭവതൃശൂന്യോ 
ഭവത്യവിച്ഛിന്നോ ഭവതി. അവിച്ചിന്നോ /സ്യ തന്തു 
മവിച്ചിന്നം ജീവനം ഭവതി യ ഏവം വേദ യശ്ചൈവം 
വിദ്വാനേവമേതം സാവിത്യാസ്തൃതീയം പാദം 
വ്യാചഷ്ടേ 


ദ്യൂലോകത്തോടു കൂടി സാമത്തെ യോജിപ്പിക്കുന്നു. 
സാമത്തോട്‌ ആദിത്യനെ; ആദിത്യനോടു രശ്മകളെ; രശ്മിക 
ളോട്‌ വര്‍ഷത്തെ; വര്‍ഷത്തോട്‌ ഓഷധിവനസ്പതികളെ; ഓഷ 
ധിവനസ്പതികളെ മൃഗങ്ങളോട്‌; മൃഗങ്ങളെ കര്‍മ്മത്തോട്‌; 
കര്‍മ്മത്തെ തപസ്സിനോട്‌; തപസ്സിനെ സത്യത്തോട്‌; സത്യത്തെ 
ബ്രഹ്മത്തോട്‌; ബ്രഹ്മത്തെ ബ്രാഹ്മണനോട്‌; ബ്രാഹ്മണനെ 
ബ്രഹ്ഥവതത്തോട്‌; ്രതത്താല്‍ ബ്രാഹ്മണന്‍ തീക്ഷ്ണനും 
പൂര്‍ണ്ണനുമാകുന്നു. അവന്റെ വംശം അവിച്ഛിന്നമാകുന്നു. ഇത്‌ 
മനസ്സിലാക്കി സാവിത്രിയുടെ തൃതീയ പാദത്തെ വ്യാഖ്യാനി 
ക്കുന്നവന്‍ തന്റെ വംശ ജീവിതത്തെ അവിച്ചിന്നമാക്കുന്നു. 


സപ്തമകണ്ഡിക 


തേന ഹവാ ഏവം വിദുഷാ ്രാഹ്മണേന ബ്രഹ്മാ 
ഭിപന്നം ഗ്രസിതം പരാമൃഷ്ടം. 


സാവിത്രിയുടെ മുന്നു പദങ്ങളും അറിയുന്ന ബ്രാഹ്മണന്‍ 
ബ്രഹ്മപ്രാപ്തനും ഗ്രസിതനും അതിനാല്‍ പരാമൃഷ്ടനുമാ 
കുന്നു. 


ബ്രഹ്മണാ ആകാസമഭിപന്നം ഗ്രസിതം, പരാ 
മൃഷ്ടം ആകാശേന വായുരഭിപന്നോ ഗ്രസിതഃ, പരാ 
മൃഷ്ടഃ, വായുനാ ജ്യോതിരഭിപന്നോ ഗ്രസിതഃ പരാ 
മൃഷ്ടം ഭൂമ്യാന്നമഭിപന്നം ഗ്രസിതം പരാമൃഷ്ടം, പരാ 
മൃഷ്ടഃ ജ്യോതിഷാമാപോഭിപന്നോ ഗ്രസിതഃ, പരാ 
മൃഷ്ടാഃ അദ്ഭിര്‍ഭൂമി അന്നേന പ്രാണോഭിപന്നോ 
ഗ്രസിതഃ പരാമൃഷ്ടഃ പ്രാണേന മനോ ഭിപന്നം 
ഗ്രസിതം പരാമൃഷ്ടം, മനസാ വാഗഭിപന്നാ ഗ്രസിതാ 
പരാമൃഷ്ടാഃ! വേദൈര്‍യജേഞാ അഭിവന്നഃ ഗ്രസിതഃ 
പരാമൃഷ്ടഃ താനി ഹവാ ഏതാനി ദ്വാ ദശ മഹാ ഭൂതാ 
ന്യേവ വിദി പ്രതിഷ്ഠിതാനി. തേഷാം യജ്ഞ 
സ്തേഷാം പരാര്‍ധ്യഃ 


ബ്രഹ്മത്താല്‍ ആകാശം പ്രാപ്തവും ഗ്രസിതവും പരാ 
മൃഷ്ടവുമാകുന്നു. ആകാശത്താല്‍ വായു പ്രാപ്തവും ഗ്രസി 
തവും പരാമൃഷ്ടവുമാണ്‌; വായുവിനാല്‍ ജ്യോതിസ്സ്‌ അഭിപ 
ന്നവും ്രസിതവും പരാമൃഷ്ടവുമാണ്‌; ജ്യോതിസ്സിനാല്‍ ജലം 
പ്രാപ്തവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്‌; ജലത്താര്‍ പൃഥ്വി 
പ്രാപ്തവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്‌. ഭൂമിയാല്‍ അന്നം 


അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്‌; ക 
പ്രാണന്‍ അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്‌; പ്രാണ 
നാല്‍ മനസ്സ്‌ അഭിപനനവും മനസ്സിനാല്‍ വാക്ക്‌ അഭിപന്നവും 
ഗ്രസിതവും പരാമൃഷ്ടവുമാകുന്നു; വാക്കിനാല്‍ വേദങ്ങള്‍ 
അഭിപന്നങ്ങളും ഗ്രസിതങ്ങളും പരാവൃഷ്ടങ്ങളുമാണ്‌. വേദ 
ങ്ങളാല്‍ യജ്ഞം പ്രാപ്തവും ഗ്രസിതവും പരാവൃഷ്ടവുമാ 
ണ്‌. ഇങ്ങനെയുള്ള ജ്ഞാനം ഉള്‍ക്കൊള്ളുന്നവരില്‍ പന്ത്രണ്ടു 
മഹാഭൂതങ്ങള്‍ പ്രതിഷ്ഠിതമാകുന്നു. ഇവയില്‍ യജ്ഞമാണ്‌ 
സര്‍വശ്രേഷ്ഠം. 


ത ഹ സ്മൈ തമേവ വിദ്വാംസാ മന്യതേ വിദ്യൈ 
നമിതി യഥാ തഥ്യം വിദ്വാംസഃ 


ഞങ്ങള്‍ക്ക്‌ യജ്ഞത്തെപ്പറ്റി അറിയാമെന്ന്‌ ചിന്തിക്കുന്ന 
വിദ്വാന്‍മാര്‍ പലരും അതറിയുന്നില്ല. 


അയം യജ്ഞോ വേദേഷു പ്രതിഷ്ഠിതഃ വേദാ 
വാചിപ്രതിഷ്ഠിതാഃ, വാങ്‌ മനസി പ്രതിഷ്ഠിതാ, മനഃ 
പ്രാണേ പ്രതിഷ്ഠിതം, പ്രാണോ അഗ്ന പ്രതിഷ്ഠി 
തഃ, അന്നം ഭൂമ പ്രതിഷ്ഠിതം, ഭൂമിഃ രപ്സു പ്രതി 
ഷ്ഠിതഃ, അന്നം ഭൂമ പ്രതിഷ്ഠിതം, ഭൂമിഃ രപ്സു 
പ്രതിഷ്ഠിതഃ, അന്നം ഭൂമ പ്രതിഷ്ഠിതം, ഭൂമിഃ രപ്സു 
പ്രതിഷ്ഠിതാ, ആപോജ്യോതിഷി പ്രതിഷ്ഠിതാഃ, 
ജ്യോതിര്‍വായ പ്രതിഷ്ഠിതാ, വായുരാകാശേ പ്രതി 
ഷ്ഠിതഃ, ആകാശം ബ്രഹ്മണി പ്രതിഷ്ഠിതം, ്രഹ്മ 
വിദി പ്രതിഷ്ഠിതം. 


യോ ഹ വാ ഏവം വിത്‌ സ ബ്രഹ്മവിത്‌, പുണ്യം 
ചകീര്‍ത്തിം ലഭതേ, സുരഭിംശ്ച ഗന്ധാന്‍. സോ 
fപഹത പാപ്മാ അനന്താം ശ്രിയ മാപ്നോതി. യ 
ഏവം വേദ യശ്ചൈവം വിദ്യാനേവമേതാം വേദാനാം 
മാതരം സാവിത്രീം സമ്പദമുപനിഷദ മുപാസ്ത ഇതി 
ബ്രാഹ്മണം. 


ഈ യജ്ഞം വേദത്തില്‍ പ്രതിഷ്ഠിതമാണ്‌. വേദം 
വാക്കില്‍ പ്രതിഷ്ഠിതമാകുന്നു. വാക്ക്‌ മനസ്സില്‍ പ്രതിഷ്ഠിത 
മാണ്‌. മനസ്സ്‌ പ്രാണനില്‍ പ്രതിഷ്ഠിതമാണ്‌, പ്രാണന്‍ അന്ന 
ത്തില്‍ പ്രതിഷ്ഠിതമാകുന്നു; അന്നം ഭൂമിയില്‍ പ്രതിഷ്ഠിത 
മാകുന്നു; ഭൂമി ജലത്തില്‍ പ്രതിഷ്ഠിതമാണ്‌. ജലം തേജസ്സില്‍ 
പ്രതിഷ്ഠിതമാണ്‌; തേജസ്സ്‌ വായുവില്‍ പ്രതിഷ്ഠിതമാണ്‌; 
വായു ആകാശത്തില്‍ പ്രതിഷ്ഠിതമാകുന്നു. ആകാശം ബ്രഹ്മ 
ത്തില്‍ പ്രതിഷ്ഠിതമാണ്‌; ബ്രഹ്മവേത്താവ്‌ ബ്രാഹ്മണനില്‍ 
പ്രതിഷ്ഠിതമാണ്‌; ഇതറിയുന്ന ബ്രഹ്മജ്ഞാനി പുണ്യവും 
കീര്‍ത്തിയും നേടുന്നു. സുരഭില ഗന്ധം പ്രാപിക്കുന്നു. ആ 
വ്യക്തി പാപഹീനനായി അനന്തമായ ഐശ്വര്യത്തെ പ്രാപി 
ക്കുന്നു. 


ഗായത്രി ഉപനിഷത്ത്‌ സമാപിച്ചു. 


EE 


2 


K 


പ തരയാത്്രഹസ്ധ്യോപഷണ്ഘഷഎത്ത്‌ ൭ 
യ 


ഓം സ്വസ്തസിദ്ധം ഓം നമോ ബ്രഹ്മണേ ഓം 
നമസ്കൃത്യ യാജ്ഞ വല്കൃഃ ജഷി സ്വയം ഭുവം 
പരിപൃച്ഛതിന ഹേ ബ്രഹ്മന്‍, ഗായത്ര്യാ ഉത്പത്തിം 
ശ്രോതുമിച്ഛാമി അഥാതോ വസിഷ്ഠഃ സ്വയംഭുവം 
പരിപൃച്ഛിതി യോ ബ്രഹ്മ സ ്രഹ്മോവാച ബ്രഹ്മ 
ജ്ഞാനോത്‌ പത്തേ പ്രകൃതിം വ്യാഖ്യാസ്യാമഃ കോ 
നാമ സ്വയഭുഃ പുരുഷ ഇതി തേനാംഗുലീമഥ്യമാനാത്‌ 
സലിലമഭവത്‌ സലിലാത്‌ ഫേനാത്‌ ബുദ്ബുദമഭവത്‌ 
ബുദ്ബുദാദണ്ഡമഭവത്‌ അണ്ഡാത്‌ ബ്രഹ്മാ അഭവത്‌ 
ബ്രഹ്മണോ വായുരഭവത്‌ വായോ രഗ്നിരഭവത്‌ 
അഗ്നേരോംകാരോഭവത്‌ ഓങ്കാരാത്‌ വ്യാഹൃതിരഭവത്‌ 
വ്യാഹൃത്യാ ഗായത്രയാ സാവിത്ര ഭവത്‌ സാവിത്രയാഃ 
സരസ്വത്ൃയ ഭവത്‌ സരസ്വത്യാഃ 
അഭവന്‍ സര്‍വേഭ്യാഃ ലോകേഭ്യഃ സർവാ ലോകാഃ 
അഭവന്‍ സര്‍വേഭ്യോ ലോകേഭ്യഃ സര്‍വേ പ്രാണി 
നോ ഭവത്‌ 


സര്‍വേ വേദാഃ 


ഓം മംഗളം ഭവിക്കട്ടെ. സകലര്‍ക്കും സിദ്ധിയുണ്ടാകട്ടെ. 
ബ്രഹ്മാവിന്‌ നമസ്കാരം. യാജ്ഞവല്‍ക്യന്‍ സ്വയം ഭൂവിനേട 
ചോദിക്കുന്നു. ഗായത്രി എങ്ങനെയുണ്ടായി? അദ്ദേഹം 
പറഞ്ഞു. “ബ്രഹ്മജ്ഞാനത്തിന്റെ ഉല്പത്തിയാണ്‌, പ്രകൃ 
തിയുടെ ആദികാരണമെന്ന്‌ പറയപ്പെടുന്നു.ആരാണ്‌ 
സ്വയംഭുഃ? അതേ പുരാണ പുരുഷന്‍ തന്നെ. അദ്ദേഹം വിരല്‍ 
കുടഞ്ഞ്‌ ജലത്തെ ഉല്പാദപ്പിച്ചു. ജലത്തില്‍നിന്ന്‌ ഫേനമു 
ണ്ടായി.ഫേനത്തില്‍ നിന്ന്‌ ബുദ്ബുദം, ബുദ്ബുദത്തില്‍ നിന്ന്‌ 
അണ്ഡം,അണ്ഡത്തില്‍ നിന്ന്‌ ബ്രഹ്മാവ്‌, ബ്രഹ്മാവില്‍ നിന്ന്‌ 
വായു,വായുവില്‍ നിന്ന്‌ അഗ്നി, അഗ്നിയില്‍ നിന്ന്‌ ഓങ്കാരം, 
ഓങ്കാരത്തില്‍ നിന്ന്‌ വ്യാഹൃതി, വ്യാഹൃതിയില്‍ നിന്ന്‌ 
ഗായത്രി, ഗായത്രിയില്‍ നിന്ന്‌ സാവിത്രി, സാവിത്രിയില്‍ നിന്ന്‌ 
സരസ്വതി, സരസ്വതിയില്‍ നിന്ന്‌ സകല വേദങ്ങളും, സകല 
വേദങ്ങളില്‍ നിന്നും സകല ലോകത്തിലെയും ജീവികളും 


ഉണ്ടായി. 


അഥാതോ ഗായത്രീ വ്യാഹൃകാശ്ച വ്യാഹൃതയഃ 
കിം ഭൂഃ കിം ഭുവഃ കിം മഹ കിം ജനഃ കിം തപഃ കിം 
സത്യം സവിതു കിം വരേണ്യം കിം ദര്‍ഗ്ഗ കിം 
ദേവസ്യ കിം ധീമഹി കിം ധിയഃ കിം യഃ കിം 
്രചോദനയാത്‌ ഓം ഭൂരിതി ഭൂവോ ലോകഃ ഭുവഃ 
ഇത്യന്തരീക്ഷലോകഃ സ്വരിതിസ്വര്‍ഗ്ഗലോകഃ മഹ ഇതി 
മഹര്‍ലോകഃ ജന ഇതി ജനോ ലോകഃ തപ ഇതി 
തപോലോകഃ സത്യമിതി സത്ൃയ ലോകഃ തദപി 
യദസന തേജോമയഃ തേജോ ഭഗ്നിര്‍ ദേവതാ 
സവിതുരിതി സവിതാ സവിതാ സാചിത്ര മാദിത്യോ 
വൈ വരേണ്യമിത്ര പ്രജാപതിഃ ഭര്‍ഗ്ഗഇത്യാപോവൈ 


ഭര്‍ഗ്ഗഃ ദേവസ്യ ഇതീന്ദ്രോ ദേവ ദ്യോതക ഇതി സ 
ഇന്ദ്രസ്തസ്മാത്‌ സര്‍വപുരുഷോനാതഃ രുദ്രോ 
ധീമഹിത്യന്തരാത്മാ ധിയ ഇതൃന്തരാത്മാ ഹരഃ യ 
ഇതി സദാ ശിവ പുരുഷഃ നഃ ഇത്യ സ്മാകം സ്വ 
ധര്‍മ്മേ പ്രചോദ യാദിതി പ്രചോദിത കാമ ഇമാന്‍ 
ലോകാന്‍ പ്രത്യാശരയതേ യ പരോ ധര്‍മ്മ ഇതേഷാ 
ഗായത്രീ 


അങ്ങനെ അദ്ദേഹത്തില്‍ നിന്നാണ്ഗായ്രതിയും വ്യാഹൃ 
തികളും പ്രവര്‍ത്തികളും പ്രവര്‍ത്തിതമായത്‌. 


ഗായത്രി എന്താണ്‌? വ്യാഹൃതികള്‍ ഏതൊക്കെയാണ്‌? 
അപ്രകാരം ഭുഃ ഭുവഃ സ്വഃ മഹഃ ജനഃ തപഃ സത്യം 
തത്‌ സവിതുഃ വരേണ്യം ഭര്‍ഗ്ഗഃ ദേവസ്യധീമഹി ധിയഃ 
യഃ നഃ പ്രചോദയാത്‌ ഇതൊക്കെ എന്ത്‌? ഇവയുടെ സ്വരൂപ 


മെന്ത്‌? 


ഉത്തരം- ഭൂഃ എന്നത്‌ ഭൂ ലോകത്തിന്റെ വാചകമാണ്‌. ഭുവ 
എന്നത്‌ ആകാശത്തിന്റെ, സ്വഃ സ്വര്‍ഗ്ഗലോകത്തിന്റെ മഹഃ 
മഹര്‍ ലോകത്തിന്റെ ജനഃ ജന ലോകത്തിന്റെ, തപഃ 
തപോലോകത്തിന്റെ സത്യം സത്യ ലോകത്തിന്റെ തത്‌ 
എന്നത്‌ തേജസ്വിയായ അഗ്നിദേവന്റെ സവിതു സൂര്യന്റെ, 
വരേണ്യം പ്രജാപതിയായ ബ്രഹ്മാവിന്റെ ഭര്‍ഗ്ഗം ജലത്തിന്റെ 
ദേവസ്യ തേജസ്വിയായ ഇന്ദ്രന്റെ ധീമഹി എന്നത്‌ പ്രേരണ 
യ്ക്കുള്ള ഇച്ഛയുടെ ദ്യോതകമാണ്‌. ചുരുക്കത്തില്‍ ഗായ്ത്രി 
സകല ലോകത്തിന്റെയും ദേവതകളുടെയും പ്രതീകമാണ്‌. 


സാ ച കിംഗോ്രാ കതൃക്ഷരാ കതിപദാ 
കതികുക്ഷിയ കാനി ശീര്‍ഷാണി സാംഖ്യാഗോത്രാ 
സാ ചതിര്‍ വിംശതൃക്ഷരാ ഗായത്രീ ത്രിപാദാ 
ചതുഷ്‌ പാദാ പുനസ്‌ തസ്യാശ്വത്വാര പാദാ ഷട്‌ 
കുക്ഷികാ പഞ്ച ശീര്‍ഷാണി ഭവന്തി കേ ച പാദാ 
കാശ്ച കുക്ഷയ കാനി ശീര്‍ഷാണി ദൃഗ്വേദോസ്യാഃ 
പ്രഥമ പാദോ ഭവതി യജ്ജൂര്‍വേദോ ദ്വിതീയഃ പാദഃ 
പൂര്‍വാ ദിക്‌ പ്രഥമാ കുക്ഷീര്‍ഭവതി ദക്ഷിണാ ദ്വിതീയ 
കുക്ഷിര്‍ ഭവതി പശ്ചിമ തൃതീയാ കുക്ഷിര്‍ ഭവതി 
ഉത്തരാ ചതുര്‍ത്ഥീ കുക്ഷിര്‍ ഭവതി അധഃഷഷ്ഠീ 
കുക്ഷീര്‍ ഭവതി വ്യാകരണോസ്യ പ്രഥമഃ ശീര്‍ഷോ 
ഭവതി ശിക്ഷാ ദ്വിദീയഃ കല്പ സ്കൃതിയഃ നിരു 
ക്തശ്ചതുര്‍ത്ഥഃ ജ്യോതി ഷാസയനമിതി പഞ്ചമഃ കഃ 
ദിക്‌ കോവര്‍ണ്ണഃ കിമായ തനം കഃ സ്വരഃ കിം 
ലക്ഷണംകാന്യക്ഷരദൈവതാനി കേ ദൂൃഷയഃ കാനി 
ഛന്ദാംസി കാ ശക്തയഃ കാനിത ത്വാനി കേചാവയവാഃ 
പൂര്‍വായാംഭവതു ഗായ്രതീ ശ്വേതാ സാവിത്രീ 
കൃഷ്ണാ സരസ്വതി പൃഥിവ്യന്തരീക്ഷം ദ്യോരാ 
യതനാനി. 


P 


1 


N 


അതിന്റെ ഗോത്രമേതാണ്‌? അത്‌ എത്ര അക്ഷരമുള്ള 
താണ്‌? അതിന്‌ എത്ര പാദമാണ്‌? എത്ര കുക്ഷിയുണ്ട്‌? 
അതിന്റെ ശീര്‍ഷം മൂര്‍ധാനി സ്ഥാനങ്ങള്‍ ഇവ ഏവ? 


ഉത്തരം- അത്‌ സാംഖ്യായന ഗോത്രത്തില്‍ പെട്ടതാണ്‌. ഇരുപ 
ത്തിനാല്‍ അക്ഷരങ്ങളാണ്‌ അതിനുളളത്‌. ഗായത്രി മൂന്നു 
പാദവും നാലുപാദവും ഉളളതാണ്‌. നാലും ആറും കുക്ഷി 
കളും അഞ്ച്‌ ശിരസ്സും അതിനുണ്ട്‌. 


പാദങ്ങള്‍ ഏത്‌, കുക്ഷികള്‍ ഏത്‌, ശിരസ്സ്‌ ഏവ? 


ഭൂഗ്വേദമാണ്‌ അതിന്റെ ഒന്നാമത്തെ പാദം. യജ്ജുര്‍വേദം 
രണ്ടാമത്തെതും സാമവേദം മൂന്നാമത്തെതും അഥര്‍വവേദം 
നാലാമത്തെതും പാദമാണ്‌ പൂര്‍വദിക്ക്‌ ഒന്നാമത്തെ കുക്ഷി. 
ദക്ഷിണ ദിക്ക്‌ രണ്ടാമത്തെ കുക്ഷി, ഉത്തരദിക്ക്‌ നാലാമത്തെ 
കുക്ഷി, ആകാശം അഞ്ചാമത്തെ കുക്ഷി, താഴെ ഭൂമി 
ആറാമത്തെ കുക്ഷിയും 


വ്യാകരണമാണ്‌ അതിന്റെ ആദ്യത്തെ ശിരസ്സ്‌, ശിക്ഷ 
രണ്ടാമത്തെത്‌, കല്പം മൂന്നാമത്തേത്‌, നിരുക്തം നാലാമ 
ത്തെത്‌, ജ്യോതിഷം അഞ്ചാമത്തെത്‌. 


ഏത്‌ ദിക്കില്‍ ഏതു നിറത്തില്‍ അതിന്റെ അധിഷ്ഠാത്രി 
കളായ ദേവതകള്‍ നിളക്കൊളളുന്നു? അവയുടെ വിസ്താര 
മെന്ത്‌? സ്വരം ലക്ഷണം ഇവ ഏതാണ്‌? ആരാണ്‌ അധിഷ്ഠാ 
തദേവി? ജൂഷികള്‍ ആര്‍? ഛന്ദസ്സ്‌ എന്ത്‌? ശക്തികള്‍ ഏതെ 
ല്ലാം? ഏതു തത്വമാണ്‌? അവയവങ്ങളേവ? 


ഗായ്ത്രി പൂര്‍വദിക്കിന്റെതാണ്‌. നിറം ചുവപ്പാണ്‌, വലതു 
വശത്ത്‌ സാവിത്രി അതിന്റെ നിറം വെള്ളയാണ്‌, പടിഞ്ഞാറ്‌ 
സരസ്വതി അതിന്റെ നിറം കറുപ്പ്‌, ധ്യാനമാണ്‌ അനുഷ്ഠേയം 


പൃഥിവിയും ആകാശവും സ്വര്‍ഗ്ഗവുമാണ്‌ അതിന്റെ 
വിസ്താരം നിവാസ സ്ഥാനവും. 


അകാരോകാരമകാര രൂപോദാത്താദി സ്വരാ 
ത്മികാ സര്‍വാ സന്ധ്യാ ഹംസവാഹിനീ ബ്രഹ്മീ 
മധ്യമാ വൃഷഭവാഹിനീ മാഹേശ്വരീ പശ്ചിമാ 
ഗരുഡവാഹിനീ വൈഷ്ണവീ പൂര്‍വാഗ്നകാലികാ 
സന്ധ്യാ ഗായ്രതീ കുമാരീ രക്താ രക്താംഗാ 
രക്തവാസിനീ രക്തമാല്യ ഗന്ധാനുലേപിനീ 
പാശാങ്കുശാക്ഷ മാലാകമണ്ഡലു ഹസ്താ ഹംസാ 
രുഡ്ദാ ്രഹ്മദൈവത്യാ ജഗ്വേദ സംഹിതാ ആദി 
തൃപഥ ഗാമിനീ ഭുവോര്‍ ലോകേ വ്യവസ്ഥിതാ 


സായം സന്ധ്യാ സരസ്വതീ വൃദ്ധാ കൃഷ്ണ 
ഗന്ധ മാല്യാനുലേപനാ ശംഖ ച്രകഗദാഭയ ഹസ്താ 
ഗരു ഡാരൂഡാ വിഷ്ണു ദൈവത്യാ സാമ വേദ 
സഹിതാ ആദിത്യ പഥ ഗാമിനീ സ്വര്‍ഗ്ഗ ലോക 
വ്യവസ്ഥിതാ 


അത്‌ അകാര ഉകാര രൂപവും ഉദാത്താദിസ്വരാത്മാക 
വുമാണ്‌. 


പ്രാതഃ കാലീന സന്ധ്യാരൂപിണിയും ഹംസവാഹിനി 


യും ബ്രഹ്മസ്വരൂപിണിയുമാണ്‌. മധ്യമാസന്ധ്യാ വൃഷ a 
നിയും ശങ്കരസ്വരൂപിണിയുമാണ്‌. സായംകാലീന സന്ധ്യ 
ഗരുഡാരൂഡയും വിഷ്ണുസ്വരൂപിണിയും ചതുര്‍ഭുജയും 
ശംഖചക്രാദി ധാരിണിയുമാണ്‌ 


പൂര്‍വാഹ്നകാലിക സന്ധ്യയായ ഗായത്രി കുമാരിയും 
രക്തവര്‍ണ്ണയും ചുവന്ന മാലയും മറ്റും ധരിച്ചവളും ചുവന്ന 
മാലയും മറ്റും ധരിച്ചവളുമാണ്‌. പാശം, അങ്കുശം, കമണ്ഡലു, 
അക്ഷമാല ഇവ ധരിക്കുന്നു. ഹംസാരൂഡയാണ്‌. ബ്രഹ്മാദി 
ദേവസ്വരുപിണിയും ജഗ്വേദ സഹിതയും സൂര്യമാര്‍ഗ്ഗത്തില്‍ 
സഞ്ചരിക്കുന്നവളും പൃഥ്വിയില്‍ നിവസിക്കുന്നവളുമാണ്‌. 


മധ്യാഹ്ന കാലിക സന്ധ്യയുവതിയും സ്വച്ഛയും വെളള 
നിറമുളളവളും വെളുത്തചന്ദനവും വെളുത്തമാലയും 
ധരിക്കുന്നവളും ്രിശുലഡമരുകധാരിണിയും കാളപ്പുറത്ത്‌ 
സഞ്ചിക്കുന്നവളും രൂഗ്രാധി ദേവതയും യജ്ജുര്‍വേദ 
സംബന്ധിനിയുമാണ്‌. സൂര്യമാര്‍ഗ്ഗത്തില്‍ സഞ്ചരിക്കുന്നു. 
ആകാശത്തില്‍ നിലകൊളളുന്നു. 


സായംകാലീന സന്ധ്യ സരസ്വതിയാണ്‌. പ്രായം ചെന്ന 
വളും കറുത്തമാല ചേര്‍ന്നവളും ശംഖചക്രഗാദാദികള്‍ ധരിച്ച്‌ 
ഗരുഡവാഹിനിയുമായി വിരാജിക്കുന്നു. വിഷ്ണുവാണ്‌ അധി 
ദൈവം. സാമവേദയുക്തയും സുര്യഗാമിനിയും സ്വര്‍ഗ്ഗത്തില്‍ 
നിവസിക്കുന്നവളുമാണ്‌. 


അഗ്നിവായുസൂര്യരൂപാ ആഹവനീയ 
ഗാര്‍ഹപത്യ ദക്ഷിണാഗ്നി സ്വരൂപാ ദൂര്‍ഭുവ സ്വരിതി 
വ്യാഹൃതിരൂപാപ്രാത മധ്യാഹ്ന തൃതീയ സവനാ 
ത്മികാ സത്വരജസ്തമോഗുണിത്മികാ ജാഗ്രത്സ്വപ്ന 
സുഷുപ്തരൂപാ വസുരുദ്രാദിത്ൃ രൂപാ ഗായത്രീ 
ത്രിഷ്ടുപ്‌ ജഗതീ രൂപാ ബ്രഹ്മ ശങ്കര വിഷ്ണു. 


രൂപേച്ഛാജാഞാന ശക്തിരൂപാ സ്വരാഡ്‌ വിരാഡ്‌ 
ബ്രഹ്മഭവതി പ്രഥമാഗ്നേയം ദ്വതീയം പ്രാജാപത്യം 
തൃതീയം സൌമ്യം ചതുര്‍ത്ഥാമീശാനാം പഞ്ചമമാദി 
തൃം ഷഷ്ടം ഗാര്‍ഹിപത്യം സപ്തമം മന്ത്രമഷ്ടമം 
ഭഗവദൈവതം നവമമാര്യമണം ദശമം സാവി്രമേ 
കാദശം ത്വാഷ്ടം ദ്വാദശം പൌാഷ്ണം ത്രയോദശ 
മൈന്ദ്രാഗ്നം ചതുര്‍ത്ഥ 


മീന മന്യത പഞ്ചമം ഭാര്‍ഗ്ഗവം ഷഷ്ഠം ശാണ്ഡി 
ല്യം സപ്തമം ലോഹിത മഷ്ടം വൈഷ്ണവം നവമം 
ശാതാതപം ദശമം സനത്കുമാരമേകാ ദശം 
പന്രണ്ഡകം പഞ്ചദശാതതും ഷോഡശം ദശാം 
കാശ്യപമഷ്ടാമക്ഷ മാത്രേയ മേകോന വിംശമനദ്ദാല 
കമേക വിശംമാംഗിസം ദ്വാവിംശം നാമ കേതു 
മനല്ഗല്യം ചതുര്‍വിംശമാംഗിസ്യം വൈശ്വാഹത്ര 
മിതാ പ്രത്യക്ഷരാണാ ദൃഷ്ടയോ ഭവന്തി. 


ഈ ഗായത്രി അഗ്നി വായു സൂര്യരൂപവും ആഹവനീയം 
ഗാര്‍ഹപത്യം ഭക്ഷണം ഈ വഹി രൂപവും ജൂക്ക്‌ യജ്ജുസ്‌ 
സാമം ഈ രൂപത്തിലുളളതും ആണ്‌ ഭൂഃ ഭുവഃ സ്വ ഇവ 
വ്യാഹൃതിരൂപവും പ്രാതഃ കാലം മധ്യാഹ്നം സായാഹ്നം ഈ 


I 


N 


രൂപത്തിലുളളതും സത്വരജസ്തമോഗുണങ്ങളെ പ്രതിനി 
ധാനം ചെയ്യുന്നതും ്രഹ്മശങ്കവിഷ്ണുമാരെ ലക്ഷ്യമാക്കി 
യതും ഗായത്രി ജഗതി ത്രിഷ്ടുപ്പ്‌ ഈ ഛന്ദസ്സുകള്‍ ഉള്‍ക്കൊ 


ളളുന്നതും ബ്രഹ്മമയവുമാകുന്നു. 


ഗായത്രിയുടെ ഒന്നാമത്തെ അക്ഷരം അഗ്നിദേവനെയും, 
രണ്ടാമത്തെത്‌ പ്രജാപതിയെയും,മുന്നാമത്തെത്‌ ചന്ദ്രനെയും, 
നാല്‍ ഈശാനനെയും, അഞ്ച്‌ ആദിത്യനെയും, ആറ്‌ ഗാര്‍ഹ 
പത്യത്തെയും, ഏഴ്‌ മന്ത്രത്തെയും, എട്ട്‌ ഭഗനയും, ഒന്‍പതു 
അര്യമാവിനെയും, പത്ത്‌ സവിതാവിനെയും, പതിനൊന്ന്‌ 
ത്വഷ്ടാവിനെയും,പ്രന്തണ്ട്‌ പൂഷാവിനെയും, പതിമൂന്ന്‌ 
ഇന്ദ്രാഗ്നികളെയും, പതിന്നാല്‌ വായുവിനെയും, പതിനഞ്ച്‌ 
വാമദേവനെയും, പതിനാറ്‌ മൈത്രാവരുണനെയും, പതിനേഴ്‌ 
ഭ്രാതൃവ്യനെയും, പതിനെട്ട്‌ വിഷ്ണുവിനെയും, പത്തൊന്‍ 
പത്‌ വാമനനെയും, ഇരുപത്‌ വൈശ്വദേവനെയും, ഇരുപ 
ത്തൊന്ന്‌ രുദ്രനെയും, ഇരുപത്തി രണ്ട്‌ കുബേരനെയും, 
ഇരുപത്തിമൂന്ന്‌ അശ്വിനീ കുമാരന്മാരെയും, ഇരുപത്തിനാല്‌ 
അക്ഷര ബ്രഹ്മാദിദേവനെയും പ്രതിനിധാനം ചെയ്യുന്നു. 


ഒന്നാം അക്ഷരത്തിന്റെ ടൂഷി വസിഷ്ഠനാണ്‌. രണ്ടാമ 
ത്തേതിന്റെ ഭരദ്വജന്‍, മൂന്നിന്റെത്‌ ഗര്‍ഗ്ഗന്‍, നാലിന്റെത്‌ 
ഉപമന്യൂ.അഞ്ചിന്റെത്‌ ഭൃഗു, ആറിന്റെ ശാണ്ഡിലൃന്‍, ഏഴിന്റെ 
ലോഹിതന്‍, എട്ടിന്റെ വിഷ്ണു, ഒന്‍പതിന്റെ ശാതതപന്‍, 
പത്തിന്റെ സനത്‌ കുമാരന്‍, പതിനൊന്നിന്റെ വേദവ്യാസന്‍, 
പ്രന്തണ്ടിന്റെ ശുകദേവന്‍, പതിമൂന്നിന്റെ പാരശര്യന്‍, 
പതിനാലിന്റെ പനണ്രഡരകര്‍മ്മം, പതിനഞ്ചിന്റെ ക്രതു, പതിനാ 
റിന്റെ വക്ഷസ്സ്‌, പതിനേഴിന്റെ കശ്യപന്‍, പതിനെട്ടിന്റെ 
അത്രി, പത്തൊന്‍പതിന്റെ അഗസ്ത്യന്‍, ഇരുപതിന്റെ ഉദ്ദാല 
കന്‍, ഇരുപത്തി ഒന്നിന്റെ ആംഗിരസ്സു, ഇരുപത്തിണ്ടിന്റെ 
നാമകേതു ഇരുപത്തിമൂന്നിന്റെ മുദ്ഗലന്‍, ഇരുപത്തിനാ 
ലിന്റെ ആംഗിരഗോത്രജനായ വിശ്ചാമിധ്രന്‍, 


ഗായത്രി ത്രിഷ്ടുപ്‌ ജഗതി അനുഷ്ടുപ്‌ പംക്തി 
ബ്ൃഹതി ഉഷ്ണിക്‌ ആദി ത്രിരാവ്യത്തേന ഛന്ദാംസി 
പ്രതിപദ്യന്തേ ്രഹ്ലാദിനി പ്രജാ വിശ്വഭദ്രാ വിലാ 
സിനീ പ്രഭാ ശാന്തമാകാന്തി സ്പര്‍ശാ ദുര്‍ഗ്ഗാ 
സരസ്വതീ വിരൂപാവിശാലാക്ഷീ ശാലിനീ വ്യാപിനീ 
വിമലാ തമോഹാരിണീ സൂക്ഷ്മാവയവാ പദ്മാ 
ലയാവിരജാ വിശ്വരൂപാ സർവതോ മുഖീതാ ചതുര്‍ 
വിംശതി ശക്തയോനിഗദ്യന്തേ പൃഥിവ്യാപ്തേ 
ജോവായ്വാകാശ ഗന്ധരസരുപ സ്പര്‍ശ ശബ്ദ 
വാക്യാനി പാദപായുപസ്ഥ ത്വക്ചക്ഷു ശ്രീ ജിഹ്വാ 
്ലാണ മനോ ബുദ്ധൃഹംകാരചിത്തജ്ഞാനീതി 
ഗ്രത്യയിരാണം തത്വാനി പ്രതീയന്തേ ക ചന്മകാ 
തസീ കുങ്കുമ പിംഗളേന്ദ്ര നീലാഗ്നി പ്രഭോ നൃത്‌ 
സൂര്യവിദ്യുത്താരക സരോജ ഗോരമരകത ശുക്ല 
കുന്ദേന്ദു ശാഖപാണ്ഡു ന്റേതനിലോല്‍ പല 
ചന്ദനാഗരു കസ്തുരാ ഗോരോചന ഘനസാരസന്നിഭം 
പ്രത്യക്ഷര മനുസുകൃര്യ സമരത പാത കോപ പാത 
വ മഹാപാതകാഗമൃഗമന ഗോഹത്യ പ്രഹ്മഹത്യാ 


ഗുരുഹത്യാ പിതൃഹത്യാ പ്രാണിഹത്യാ el 
ഹത്യാഭക്ഷ്യഭക്ഷണാതി ഗൃഹ സ്വകര്‍മ്മ വിച്ഛേദന 
സ്വാധ്യാതിഹീന കര്‍മ്മകരണ പരധനാപഹരണ 
ശു്രാന്നഭോജന ശ്രതുമാപണചണ്ഡാലീയ ഗമ നാദി 
സമസ്ത പാപപഹാരാര്‍ത്ഥം സംസ്മരേത്‌ 


ഗായത്രി, ത്രിഷ്ടുപ്‌, ജഗതീ, അനുഷ്ടുപ്‌, പംക്തി, 
ബൃഹതീ, ഉഷ്ണിക ഇവ മൂന്ന്‌ ആവര്‍ത്തിയോടു കൂടിയതായി 
ഗണിക്കപ്പെട്ടിരിക്കുന്നു. അവയിലെ ഇരുപത്തിനാലു 
ശക്തികള്‍ താഴെകൊടുക്കുന്നവയാണ്‌ -പ്രഹ്ലാദിനീ, പ്രജാ 
വിശ്വഭദ്രം, വിലാസിനീ, പ്രഭാ, ശാന്തി, കാന്തി, സ്പര്‍ദ്ധാ, 
ദുര്‍ഗ്ഗ, സരസ്വതി, വിരുപ, വിശാലാക്ഷീ, ശാലിനീ, വ്യാപിനീ, 
വിമല, തമോപ്രഹാരിണീ, സുക്ഷ്മാവയവ, പത്മാലയ, 
വിരജ, വിശ്വരൂപ, ഭദ്ര, കൃപ, സര്‍വതോമുഖീ, പൃഥ്വി, ജലം, 
തേജസ്സ്‌, വായു, ആകാശം, ഗന്ധം, രസം, രൂപം, സ്പര്‍ശം, 
ശബ്ദം, വാക്യം, പാദം, മലം, മൂത്രേന്ദ്രിയം, ത്വക്ക്‌, കണ്ണ്‌, 
ചെവി, നാക്ക്‌, മൂക്ക്‌, മനസ്സ്‌, ബുദ്ധി, അഹങ്കാരം, ചിത്തം, 
ഇവ ഗായ്രതിയുടെ, ഓരോ അക്ഷരങ്ങളുടെ തത്വമാകുന്നു. 


ചമ്പകം, അമരി, കുങ്കുമം, പിംളം, ഇന്ദ്ര, നീലം, 
അഗ്നിപ്രഭാതം, ഉദിക്കുന്ന സൂര്യന്‍ വിദ്ധത്താരക, സരോജം, 
വെളുത്ത മരതകം, ശുക്ലം, കുന്ദം, ഇന്ദു, ശംഖം, പാണ്ഡു, 
നേത്രം, നീലകമലം, ചന്ദനം, അകില്‍, കസ്തുരി, ഗോരോ 
ചന, കര്‍പ്പൂരം, ഇവയോടൊപ്പം മന്ത്രത്തിലെ ഓരോ അക്ഷര 
ങ്ങള്‍ ഉള്‍ക്കൊളളുന്ന പലവിധ പാതങ്ങള്‍ക്കും ഉപപാത 
കങ്ങള്‍ക്കും ശമനം കാണുന്നതിന്‌ അനുസ്മരിക്കേണ്ടതാണ്‌. 
ഏതെല്ലാം പാതകങ്ങളാണെന്നും ഇവിടെ സൂചിപ്പിച്ചി 
ട്ടുണ്ട്‌ -ഗോഹത്യ,്രഹ്മഹത്യ, ഭൂൂണഹത്യ, വീരഹത്യ, പല 
ജന്മങ്ങളിലും നടത്തിയ പലതരം ഹത്ൃകള്‍ സ്ത്രീഹത്യ, 
ഗുരുഹത്യ, പിതൃഹത്യ, ആത്മഹത്യ, ജീവിഹംസ, ഭക്ഷ 
ണത്തിന്‌ ഉപയോഗപ്പെടുത്താത്ത ജീവികളുടെ ഹത്യസ്വ 
കര്‍മ്മ ത്യാഗം, സ്വാമി കൃത്യങ്ങളില്‍ നിന്ന്‌ പിന്തിരിയുക. 
ധനാപഹരണപാപം, ശുദ്രാന്നഭക്ഷണം, ചണ്ഡാലാദികളുമാ 
യുള്ള യോനി സംബന്ധം. 


മൂർധ്നി (ബഹ്മാശിഖാന്തേ വിഷ്ണുര്‍ലലാട 
രുദ്രശ്ചവ ക്ഷുക്ഷി ച്രന്ദാദിത്യ കര്‍ണ്ണ ശുക്ര 
ബൃഹസ്പതീ നാസാപുടേ അശ്വനീ ദന്തോഷ്ഠാവുഭേ 
സന്ധ്യേ മുഖം മരുതഃ സ്തനേം വസ്വാദയാ ഹൃദയം 
പര്‍ജന്യഃ ഉദാരമാകാശോ നാഭിഃരഗ്നി കടിരിത്രാഗ്നീ 
സഘനം പ്രാജാപത്യമുരു കൈലാസം മൂലജാനുനീ 
വിശ്വദേവ ജംഘേ ശിശിരഃ ഗുല്ഫാനി പൃഥിവീ 
വനസ്‌ പത്യാദീനി നഖാനി മഹതീ അസ്ഥീനി 
നവ്രഗഹാ അസ്യക്ക്കേതുര്‍മാംസമൃതുസന്ധായ 
കാലദ്വയമാസ്ഥലനം സംവത്സ രോതി നിമേഷാഹോ 
രാത്രമിതി വാഗ്ദേവിം ശരണമഹം പ്രപദ്യേ 


യ ഇദം ഗായ്രത്രീരഹസ്യമധീതേ തേന ജൂത 
സഹ്രസമിഷ്ടം ഭവതി യ ഇദം ഗായത്രീ രഹസ്യ 
മധീതേ ദിവസ കൃതം പാപാ നാശയതി പ്രാതര്‍ 
മധ്യാഹ്നയോഃ ഷണ്‍മാസകൃത്യാനിപാപാനി നാശ 


P 


യതി സായം പ്രതരധീയാനോ ജന്മകൃതം പാപംനാ 
ശയതി യ ഇദം ഗായത്രിരഹസ്യം ബ്രാഹ്മണ പഠേത 
തേന ഗായ്രത്യാം ഷഷ്ഠീ സഹ്രസ ലക്ഷാണി 
ജപ്താനി ഭവന്തി സര്‍വാന്‍ വേദാധീതോ ഭവതി 
സർവേഷു തീര്‍ത്ഥേഷു സ്നാതോ ഭവതി അബ്രഹ്മ 
ചാരി ബ്രഹ്മചാരീ ഭവതിവ്യക്തിഷു സഹ്രസപാനാത്‌ 
പൂുതോ ഭവതി അഷ്ട ബ്രാഹ്മണാന്‍ ഗ്രാഹയിത്വാ 
ബ്രഹ്മലോകം സഗച്ഛതി ഇത്യാഹ ഭഗവാന്‍ ([്ബഹ്മാ. 


യാതൊന്നിന്റെ ശിരസ്സ്‌ ബ്രഹ്മമയവും ശിഖാന്ത ഭാഗം 
വിഷ്ണുവും ലലാടം രുദ്രനും കണ്ണുകള്‍ സൂര്യചന്ദ്രന്മാരും 
ചെവി ശൃരകാചാര്യനും ബൃഹസ്പതിയും രണ്ടു ശ്രോത്ര 
രന്ദങ്ങള്‍ അശ്വതീ കുമാരന്മാരും പല്ലും ഓഷ്ഠങ്ങളും 
സന്ധ്യകളും മുഖവും വായു സ്തനവും വസു ആദി 
ഹൃദയവും മേഘം വയറും, നാഭി അഗ്നിയും കണങ്കാലും 
വണ്ണ പ്രാജാപത്യനും ഈരുക്കള്‍ കൈലാസവും മുട്ടുകള്‍ 
വിശ്വദേവന്മാരും, ശിശിര ഗുല്‍ഫങ്ങളും ശംഖം മഹത്തായ 
തത്വവും അസ്ഥികള്‍ നവഗ്രഹങ്ങളും കുടലുകള്‍ കേതുവും 
മാംസം ജതു സന്ധികളും രണ്ടുകാലങ്ങളും നിമേഷവും 
ദിനരാത്രങ്ങളുമാണ്‌. 


ഈ ഗായ്ത്രി അധ്യാനം ചെയ്യുന്നവന്‌ അനേകം 
യജ്ഞങ്ങള്‍ നടത്തിയ ഫലമുണ്ടാകുന്നു. ഗായത്രീ രഹസ്യം 
പഠിപ്പിക്കുന്നവന്‍ പകല്‍ ചെയ്ത പാപങ്ങളെല്ലാം നശിക്കുന്നു. 


കാലത്തും മധ്യാഹത്തിലും ഇതു പഠിപ്പിക്കുന്നവന്റെ 
ആറുമാസത്തെ പാപങ്ങള്‍ നശിക്കുന്നു. നിതൃവും 
കാലത്തും വൈകിട്ടും അധ്യയനം ചെയ്യുന്നവന്റെ 
ജന്മപാപങ്ങള്‍ നശിക്കുന്നു. ഗായത്രീരഹസ്യം വായിക്കുന്ന 
ബ്രാഹ്മണന്‌ ഗായത്രീ മന്ത്രം അറുപതിനായിരം ഉരു 
ജപിച്ചാലത്തെ ഫലം സിദ്ധിക്കുന്നു. അയാള്‍ സകല വേദങ്ങ 
ളും അധ്യയനം ചെയ്തവനായി.അയാള്‍ സകല തീര്‍ത്ഥങ്ങ 
ളിലും സ്നാനം ചെയ്ത ഫലം നേടുന്നു. മദ്യപാന പാപ 
ത്തില്‍ നിന്ന്‌ മുക്ത നാകുന്നു.അഭക്ഷൃഭക്ഷണപാപത്തില്‍ 
മോചിക്കപ്പെടുന്നു. ്രഹ്മാചാരിയല്ലെങ്കിലും (്രഹ്മചാരി 
ക്കൊത്ത തേജസ്സ്‌ നേടുന്നു. മദ്യപാനദോഷം നശിക്കുന്നു. 
എട്ടു ബ്രാഹ്മണരെ ഇത്‌ പഠിപ്പിക്കുന്ന പക്ഷം ്രഹ്മലോക 
ത്തിലേക്ക്‌ പോകുന്നു. ഇപ്രകാരം പ്രജാപതിയായ ബ്രഹ്മാവ്‌ 
പറഞ്ഞ്‌ മനസ്സിലാക്കിക്കൊടുത്തു. 


ഗായത്രീരഹസ്യോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


ഗോപാല പദൂൃര്‍വതാഷ്ങ്ദ്രൂപണങ്ഘത്ത 


ശാന്തിപാഠം 


ഓം ഭ്ര്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം 
പശ്യേ മാക്ഷഭിയര്‍ജ്രതാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടു 
വാംസ സ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ 
വിശ്വവേദാഃ സ്വസ്തിനസ്താര്‍ക്ഷേ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ദധാതു ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ ചെവികള്‍ കൊണ്ട്‌ നല്ലത്‌ കേള്‍ക്കു 


മാറാകണേ. കണ്ണുകള്‍ കൊണ്ട്‌ നല്ലത്‌ കാണുമാറാകണേ. സുദൃ 


ഡങ്ങളായ അംഗങ്ങളാലും ശരീരത്താലും നിങ്ങളെ സ്തുതിച്ച്‌ 
കൊണ്ടിരിക്കണേ. ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള 
ആയുസ്സു മുഴുവനും ഞങ്ങള്‍ അനുഭവിക്കണേ. മഹാ കീര്‍ത്തി 


മാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ അപ്രതിരോധ്യഗതിയായ ഗരുഡന്‍ 


ഞങ്ങള്‍ക്ക്‌ മംഗളമരുളണേ. ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ മംഗള 
മരുളണേ. 


1. സച്ചിദാനന്ദരൂപായ | 
കൃഷ്ണായാക്ടിഷ്ടകാരിണേ | 
നമോ വേദാന്തവേദ്യായ | 


ഗുരവേ ബുദ്ധിസാക്ഷിണേ || 


സച്ചിദാനന്ദരൂപനും അക്ലിഷ്ടകാരിയും വേദാന്തവേദ്യനും 
ഗുരുവും ബുദ്ധിസാക്ഷിയുമായ കൃഷ്ണന്‍ നമസ്കാരം. 


2. മുനയോ ഹ വൈ ബ്രഹ്മാണമൂചുഃ കഃ പരമോ 
ദേവഃ. കുതോ മൃത്യൂര്‍ബിഭേതി. കസ്യ വിജ്ഞാനേന 
അഖിലം ഭാതി. കേനേദം വിശ്വം സംസരതിതി. തദു 
ഹോവാച ബ്രഹ്മാ ശ്രീകൃഷ്ണോ വൈ പരമംദൈ 
വതം ഗോവിന്ദാന്മ്ൃത്യുഃ ബിഭേതി ഗോപീജനവല്ലഭ 
ജ്ഞാനേന തത്‌ ജ്ഞാതം ഭവതി. സ്വാഹേദം സരസ്വ 
തീതി തദു ഹോചു. കഃ കൃഷ്ണോ ഗോവിന്ദശ്ചകോ 
സാവിത്രി ഗോപീജനവല്ലഭഃ കഃ, കാ സ്വഹേതി 
താനുവാ ബ്രഹ്മാ, പാപകര്‍മ്മണോ ഗോഭൂമി വേദവി 


2 


ദിതോ വേദിതാ ഗോപിജനാ വിദ്യാകുലാപ്രേരകഃ 
തന്മായാ ചേതി സകലം പരം ബ്രഹഫ്മൈതദ്യോധ്യായതി 
രസതി ഭജതി സോ ! മൃതോ ഭവതി സോ! മൃതോ 
ഭവതീതി. 


ഒരിക്കല്‍ ബ്രഹ്മാവിനോട്‌ മുനിമാര്‍ ചോദിച്ചു. ഏതു ദേവ 
തയാണ്‌ സര്‍വശ്രേഷ്ടമായിട്ടുളളത്‌? ആരെയാണ്‌ മൃത്യു ഭയ 
പ്പെടുന്നത്‌? ആരുടെ തത്വം നല്ലപോലെ ഗ്രഹിച്ചാല്‍ സര്‍വവും 
അറിയാന്‍ സാധിക്കുന്നു? ഈ ജഗത്ത്‌ ആരുടെ പ്രേരണ 
കൊണ്ടാണ്‌ ആവാഗമങ്ങളില്‍ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്‌? 
അതിന്‌ ബ്രഹ്മാവ്‌ ഉത്തരം നല്‍കി സര്‍വശ്രേഷ്ഠദേവന്‍ ശ്രീകൃ 
ഷ്ണനാണ്‌. അദ്ദേഹം തന്നെ ഗോവിന്ദന്‍ മൃത്യുവും അദ്ദേ 
ഹത്തെ ഭയപ്പെടുന്നു. ഗോപീജനവല്ലഭന്റെ തത്വം ഗ്രഹിക്കുന്ന 
വന്‌ അറിഞ്ഞുകൂടാത്തതായി ഒന്നും ഉണ്ടാവില്ല. സ്വാഹാരൂപി 
ണിയായ മായയുടെ പ്രേരണയാലാണ്‌ ഈ ജഗത്തെല്ലാം 
ആവാഗമന ചര്രത്തില്‍ പെട്ട്‌ കറങ്ങുന്നത്‌. മുനിമാര്‍ വീണ്ടും 
ചോദിച്ചു. കൃഷ്ണനാരാണ്‌? ഗോവിന്ദന്‍ ആരാണ്‌? ഗോപീജ 
നവല്ലഭന്‍ ആരാണ്‌? സ്വാഹാ ആരാണ്‌? ഇതെല്ലാം പറഞ്ഞു തരു 
ക. ബ്രഹ്മാവ്‌ പറഞ്ഞു. ശ്രീകൃഷ്ണന്‍ പാപഹാരിയാണ്‌. ഗോവി 
ന്ദാന്‍ എന്ന പേരില്‍ അദ്ദേഹം പശുക്കള്‍, ഭൂമി വേദവാണി 


എന്നിവ അറിയുന്നവനെന്ന നിലയില്‍ പ്രസിദ്ധനായരിക്കുന്നു. 


അവര്‍ ചോദിച്ചു ധ്യാനയോഗ്യനായ ശ്രീകൃഷ്ണ ക 
എങ്ങനെയാണ്‌? അദ്ദേഹത്തിന്റെ നാമാമൃതരസായനം 
എങ്ങനെ സാധിക്കും? എങ്ങനെയാണ്‌ അദ്ദേഹത്തെ ഭജിക്കേ 
ണ്ടത്‌? ഞങ്ങള്‍ക്ക്‌ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുതരണം. 
ബ്രഹ്മാവു പറഞ്ഞു ഭഗവാന്റെ ധ്യാനയോഗ്യമായ രൂപം ബാല 
ന്റെതാണ്‌. ഗോപവേഷമാണ്‌ തരുണനും കല്പവൃക്ഷാശ്രിതനു 
മാണ്‌. അതെ സംബന്ധിച്ച ശ്ലോകങ്ങള്‍ ഉണ്ട്‌. 


താമരക്കണ്ണനും മേഘാഭനും വൈദ്യുതാംബനും ദ്വിഭു 
ജനും ജ്ഞാനമുദ്രാ്യനും വനമാലിയും ഈശ്വരനും ഗോപ 
ഗോപാംഗനാപരീതനും ദിവ്യാലങ്കാരയുക്തനും രത്നപങ്കജമധ്യ 
ഗനും കാളിന്ദിയിലെ ശീതളവാതമേല്‍ക്കുന്നവനും ആയ 
കൃഷ്ണനെ ചിന്തിക്കുന്നവന്‍ സംസാര ദുഃഖ മുക്തനാകുന്നു. 


3. തസ്യ പുനഃ രസനാ ഭജന ഭൂമിന്ദുസംപാതഃ 
കാമാദികൃഷ്ണായേത്യേകം പദം ഗോവിന്ദാ യേതി, 
ദ്വിതീയം ഗോവിന്ദേനേതി, തൃതീയം വല്ലഭായേതി, 
തുരീയം സ്വാഹേതി, പഞ്ചമമിതി പഞ്ചപദീം പ്രജപന്‍ 
പഞ്ചാംഗം ദിവ്യാഭൂമി സൂര്യാച്ന്ദ്രമസൌ സാഗ്നീതദ്ദൂ 
പതയാ ബ്രഹ്മ സംപദ്യതേ പ്രഹ്മ സമ്പദ്യത ഇതി 
തദേഷ ശ്ലോകഃ ക്ലീമിത്യേവാദാവാദായ കൃഷ്മായ 
യോഗം ഗോവിന്ദായാത ച ഗോപീജനവല്ലഭായ ബൃഹദ്‌ 


ഗോപീജനവല്ലഭനും അവിദ്യാഹാരിയും ഭക്തകളായ ഗോപിമാരില്‍ ഘനം ശ്യാമം തദപ്യുച്ചരേദ്യോ ഗതിസ്ത സ്യാസ്തി 


എല്ലാം ജ്ഞാനമയീവിദ്യകളെയും അറുപത്തിനാലു കലകളെയും മംക്ഷു നാന്യാ ഗതിഃ സ്യാദിതി ഭക്തിരസ്യ ഭജനം തദി 


പൂര്‍ത്തീകരിക്കുന്നവനുമാണ്‌. അദ്ദേഹത്തിന്റെ മായാശക്തിയാണ്‌ ഹാമുത്രോപാധിനൈരാശ്യേനൈ വാമുഷ്മിന്‍ മനഃ 


സ്വാഹാ. ഇതെല്ലാം ഈശ്വരന്റെ രൂപങ്ങള്‍ തന്നെ. ഇങ്ങനെ ശ്രീകൃ 
ഷ്ണനെന്ന പേരില്‍ പരബ്രഹ്മം തന്നെയാണ്‌ വിഖ്യാതനായിട്ടു 
ള്ളത്‌. അദ്ദേഹത്തിന്റെ രൂപം ധ്യാനിക്കുകയും നാമം ജപിക്കു 
കയും ചെയ്യുന്നത്‌ അല്ലെങ്കില്‍ ഗുണകീര്‍ത്തനം ചെയ്യുന്നത്‌ 
ആരാണോ അവന്‍ അമൃതത്വത്തിന്‌ അര്‍ഹനാകുന്നു. 


2. തേ ഹോചുട, കിം തദ്രൂപം കിം രസനം കഥം 
വാ ഹോ തദ്‌ ഭജനം, തത്‌ സര്‍വം വിവിഷദാമാ 
ഖ്യാഹീതി തദു ഹോവാച ഹൈരാണ്യ ഗോപവേ 
മഷമ ശ്രാഭം തരുണം കല്പ്രദുമാസര്‍ഠിതം തദിഹ 
ശ്ലോകാഃ ഭവന്തി 

സത്‌ പുണ്ഡരീക നയനം | 

മേഘാഭം വൈദ്യുതാംബരം | 

ദ്വിഭുജം ജ്ഞാനമുദ്രാഡ്്യം | 

വാനമാലിനമീശ്വരം | 

ഗോപഗോപാംഗനാവിതം | 

സുരദ്രുമതലാശ്രിതം | 

ദിവ്യാലങ്കാരണോപേതം | 

രത്ന പങ്കജമധ്യഗം കാളിന്ദീജലകല്ലോല 

സംഗീമാരുത സേവിതം | 

ചിന്തയന്‍ ചേതസാ കൃഷ്ണം | 


മുക്തോ ഭവതി സംസൃതേഃ | 


കല്പനമേതദേവ ച നൈഷ്കര്‍മ്മ്യം കൃഷ്ണം സന്തം 
വിപ്രാ ബഹുധാ യജന്തി. ഗോവിന്ദം സന്തം ബഹുധാ 
രസന്തി. ഗോപീജനവല്ലഭോ ഭുവനാനി ദധ്രേ സ്വാഹാ 
ശ്രിതോ ജഗദൈജയത്‌ സുരേതാഃ വായുത്യഥൈകോ 
ഭുവനം പ്രതിഷ്ഠോ ജന്യേ ജന്യേ പഞ്ചരൂപോ ബദൂ 
വ. കൃഷ്ണസ്തഥൈകോപി ജഗദ്ധിതാര്‍ത്ഥം 
ശബ്ദോസന പഞ്ചപദോ വിഭാതീതി 


ആദിയില്‍ ക്ലീം എന്ന കാമബീജം വെച്ച്‌ ശ്രീകൃഷ്ണാ 
യ, ഗോവിന്ദായ, ഗോപീജനവല്ലഭായ. എന്നീ മൂന്നു പദങ്ങ 
ളെയും സ്വാഹാ സഹിതം ഉച്ചരിക്കുന്ന ഉപാസകന്‍ വേഗം 
തന്നെ ശ്രീകൃഷ്ണനുമായി ഐക്യം നേടി മുക്തി പ്രാപിക്കും. 
ഇതിന്ഇതില്‍ നിന്നു ഭിന്നമായ മറ്റൊരു ഗതിയുമില്ല. അദ്ദേഹ 
ത്തിലുള്ള ഭക്തി തന്നെയാണ്‌ ഭജനം. സാധകന്‍ സര്‍വ ഭോഗേ 
ച്ഛകളും കൈവിട്ടമനസ്സും ഇന്ദ്രിയങ്ങളും അദ്ദേഹത്തില്‍ തന്നെ 
സമര്‍പ്പിക്കുന്നതാണ്‌ യഭജനം ഇതാണ്‌ യഥാര്‍ത്ഥ സംന്യാസം. 
വേദജ്ഞന്മാര്‍ പലവിധത്തില്‍ അദ്ദേഹത്തെ ഉപാസിക്കുന്നു. 
സമ്പൂര്‍ണ്ണ ജഗദ്‌ സംരക്ഷകനായ അദ്ദേഹം തന്നെ ഗോപീജന 
വല്ലഭന്‍ അദ്ദേഹം തന്റെ സ്വാഹാധാരിണിയായ മായയുടെ 
ശക്തി കൊണ്ട്‌ ഈ വിശ്വം സൃഷ്ടിച്ചു. സമ്പൂര്‍ണ്ണ പ്രപഞ്ച 
ത്തിലും ഒരേ ആത്മാവു തന്നെ. എന്നാല്‍ അത്‌ ഓരോ ശരീര 
ത്തിലും പ്രാണന്‍ തുടങ്ങിയ അഞ്ചു രൂപങ്ങളില്‍ രമിക്കുന്ന 
തുപോലെ ശ്രീകൃഷ്ണന്‍ ഏകനാണെങ്കിലും ഈ മന്ത്രത്തില്‍ 
അഞ്ചു നാമങ്ങള്‍ ചേര്‍ന്നവനായി തോന്നുന്നു. മന്ത്രത്തില്‍ 
സൂചിപ്പിച്ച അഞ്ചുനാമങ്ങലും ഒരേ കൃഷ്ണനെത്തന്നെ ഫ്രതി 
പാദിക്കുന്നതാണ്‌. 


1 


4. തേ ഹോചുഃ ഉപാസനമേതസ്യ പരമാത്മനോ 
ഗോവിന്ദസ്യ അഖിലാധാരിണോ ബ്രൂഹീത്‌, താനു 
വാച ബ്രഹ്മാ, യത്തസ്യ പീഠം ഹൈരണ്യ മഷ്ടപലാ 
ശമംബൂജം തദന്തരാമലാര്രയുഗം തദന്തരാബ്യാ 
വര്‍ണ്ണം വിലിഖിത കൃഷ്ണായ നമഃ ഇതി ബീജാഡ്്യം 
സബ്രാഹ്മണം രാധായാനംഗമനു ഗായത്രിം യഥാവ 
ദ്വ്യാവജ്യഭൂമണ്ഡലം മൂല വേഷ്ടിതം കൃത്വാംഗവാസു 
ദേവാദി രുക്മിണ്യാദി സ്വശക്തീന്ദ്രദി വാസുദേവാദി 
പാര്‍ത്ഥാദി നിധ്യായിതം യജേത്‌ സന്ന്യാസ്യ പ്രതിപ 
ത്തിഭിരൂപചാ രൈസ്തേ നാസ്യാഖിലം ഭവത്യഖിലം 
ഭവതീതി 


മുനിമാര്‍ വീണ്ടും ചോദിച്ചു. വിശ്വത്തിനെല്ലാം ആധാരഭൂ 
തനായി കൃഷ്ണനെങ്ങനെയാണു പാസിക്കേണ്ടത്‌ അത്‌ വിവ 
രിക്കുക-അതുകേട്ട്‌ ബ്രഹ്മാവ്‌ കൃഷ്മനെ വര്‍ണ്ണിച്ച്‌ പറഞ്ഞു 
പീഠത്തില്‍ സ്വര്‍ണ്ണ കമലം നിര്‍മ്മിക്കണം അതില്‍ എട്ടുദളങ്ങ 
ളുണ്ടായിരിക്കണം. അതിന്റെ നടുക്ക്‌ രണ്ടു ്രീകോണങ്ങള്‍ 
അടയാളപ്പെടുത്തണം. അവ പരസ്പരം ചേര്‍ന്നിരിക്കണം. 
ഇങ്ങനെ ആറുകോണങ്ങള്‍ നിര്‍മ്മിക്കുക. കോണങ്ങലില്‍ 
സ്ഥിതി ചെയ്യുന്ന കര്‍ണ്ണികയില്‍ സകല അഭീഷ്ടങ്ങളും സാധി 
പ്പിക്കുന്ന കാമബീജം അടയാളപ്പെടുത്തണം പിന്നെ ഓരോ 
കോണിലും ക്ലിം ബീജയുക്തമായ കൃഷ്ണായ നമഃ ക്രമമായി 
ഓരോ അക്ഷരമായി എഴുതണം ബ്രഹ്മമന്ത്രവും കാമഗായ 
ത്രിയും എഴുതി എട്ടു വ്രജങ്ങളാല്‍ ആവേഷ്ടിതമായ പൃഥ്വി 
മണ്ഡലം നിര്‍മ്മിക്കണം. പിന്നെ അംഗന്‍ വാസുദേവന്‍ രുക്മ 
ണി, ഇന്ദ്രന്‍, വസുദേവന്‍, പാര്‍ത്ഥന്‍, നിധി എന്നിവ അഷ്ടാവ 
രണങ്ങള്‍ ചേര്‍ത്ത്‌ പൂജിക്കണം. മൂന്നു സന്ധ്യകളിലും ഷോഡ 
ശാചാര പൂജകള്‍ മുഖേന ശ്രീകൃഷ്ണനെ പൂജിക്കണം. 


ട. തദിഹ ശ്ലോകാഃ ഭവന്തി 
ഏകോ വശീ സര്‍വഗഃ കൃഷ്ണ ഈഡ്യഃ | 
ഏകോപി സന്‍ ബഹുധാ വോ വിഭാതി തം | 
പീഠസ്ഥം യേ ! നുഭജന്തി ധീരാ | 
സ്തേഷാം സുഖം ശാശ്വതം നേതരേഷാം | 
നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം 
ഏകോ ബഹൂനാം യോ വിദധാതി കാമാന്‍ | 
തം പീഠഗം f യേനുയജന്തി വിപ്രാ- 
സ്തേഷാം സിദ്ധിഃ ശാശ്വതിഃ നേതരേഷാം | 
ഏതദ്‌ വിഷ്ണോഃ പരമം പദം യേ | 
നിത്യോദ്യുക്താ സംയജന്തേ ന കാമാത്‌ | 
തേഷാമസൌ ഗോപരൂപഃ പ്രയത്നാത്‌ | 
പ്രകാശയേദാത്മപദം തദൈവ | 
സര്‍വഗനും പൂജനീയനും ഏകനെങ്കിലും അനേകഥാ 
പ്രശോഭിക്കുന്നവനുമായ ഭഗവലാനെ ഭജിക്കുന്നവര്‍ക്കാണ്‌ 
ശാശ്വതസുഖം മറ്റുള്ളവര്‍ക്കല്ല. ശാശ്വതനും നിത്യനും സർവാ 


ന്തര്യാമിയുമായ ഭഗവാനെ യജിക്കുന്നവര്‍ക്കാണ്‌ ശാന്തി മറ്റു 
ള്ള വര്‍ക്കല്ല. എല്ലാ സാധകരുടെയും അഭിഷ്ടപൂര്‍ത്തി വരുത്തു 


ന്നവനും നിതൃരില്‍ നിത്യനും ചൈതന്യങ്ങളില്‍ ചൈതന്യനു 
മായ ആ കൃഷ്ണനെ മുമ്പു പറഞ്ഞ പീഠത്തില്‍ പ്രതിഷ്ഠിക്ക 
ണം. അങ്ങനെ അദ്ദേഹത്തെ അര്‍ച്ചിക്കുന്നവര്‍ പരമസിദ്ധിക്ക്‌ 
അധികാരികളാകുന്നു. വിഷ്ണുവിന്റെ പരമപദരൂപത്തിലുള്ള 
ഈ മന്ത്രം നിത്യവും ചൊല്ലുകയും പൂജിക്കുകയും ചെയ്യുന്ന 
വര്‍ക്ക്‌ ഗോപരൂപിയായ കൃഷ്ണന്‍ തന്റെ പരമപദം പെട്ടെന്നു 
തന്നെ കാട്ടിക്കൊടുക്കും. 


6. യോ ബ്രഹ്മാണം വിദധാതി പൂര്‍വം | 
യോ വിദ്യാസ്തസ്മൈ യോപയതി സ്മകൃഷ്ണഃ 
തം ഹ ദേവാ ത്മവൃത്തി പ്രകാശം | 
മുമുക്ഷുര്‍വൈ ശരണമമും വ്രജേത്‌ | 
ഓംകാരേണാന്തരിതം യോ ജപതി | 
ഗോവിന്ദസ്യ പഞ്ചപദം മനും തം | 
തസ്യൈവാസന ദര്‍ശയേ ദാത്മരൂപം | 
തസ്മാന്മുമുക്ഷുരഭ്യസേന്നിത്യശാന്തൈയൈ | 
ഏത സ്മാദന്യേപഞ്ചപദാദഭൂവന്‍ | 
ഗോവിന്ദസ്യ മനവോ മാനവാനാം | 
ദശാര്‍ണ്ണാദ്യാസ്തേ അപി സംക്രന്ദനാദ്യൈ- 


രഭ്യസന്തേ ഭൂമികാമൈര്‍യഥാവത്‌ || 


സൃഷ്ടിക്കുമുമ്പ്‌ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച്‌ അദ്ദേഹത്തിന്‌ 
വേദജ്ഞാനം നല്‍കി അദ്ദേഹത്തെക്കൊണ്ട്‌ സാമഗാനം ആല 
പിപ്പിച്ച്‌ സകല ജീവികള്‍ക്കും ബുദ്ധിപ്രകാശം നല്‍കി വിരാ 
ജിക്കുന്ന ഭഗവാന്‍ കൃഷ്ണനെ മുമുക്ഷുക്കള്‍ ശരണം പ്രാപി 
ക്കുന്നു. ഭഗവാന്‍ ഗോവിന്ദന്റെ പഞ്ചപദീമന്ത്രം ഓം കാരം 
ചേര്‍ത്ത്‌ ജപിക്കുന്ന സാധകന്‍ താമസിയാതെ അദ്ദേഹത്തിന്റെ 
ദര്‍ശനമുണ്ടാകുന്നു. അതിനാല്‍ സംസാരബന്ധത്തില്‍ നിന്ന്‌ 
മോചനം ആഗ്രഹിക്കുന്ന സാധകന്‍ നിതൃശാന്തിക്കായി മുക 
ളില്‍ സൂചിപ്പിച്ചമന്ത്രം തന്നെ ജപിക്കണം. ഈ പഞ്ചപദീമന്ത്ര 
ത്തില്‍ നിന്നു തന്നെയാണ്‌ ദശാക്ഷരാദി മറ്റുമന്ത്രങ്ങള്‍ ഉണ്ടാ 
യിട്ടുള്ളത്‌. ആ എല്ലാമന്ത്രങ്ങളും മനുഷ്യര്‍ക്ക്‌ മംഗളം കൈവ 
രുത്തുന്നവയാണ്‌ ഐശ്വര്യം ആഗ്രഹിക്കുന്ന ഇന്ദ്രാദി ദേവന്മാര്‍ 
ആ മന്ത്രങ്ങള്‍ തന്നെയാണ്‌ ജപിച്ചു കൊണ്ടിരിക്കുന്നത്‌. 


തദേതസ്യ സ്വരൂപാര്‍ത്ഥം വാചാ വേദയേതി തേ 
പ്രപച്ഛുസ്തദു ഹോവാച ബ്രാഹ്മണഃ അനവരതം യോ 
ധ്യാതസ്തതഃ പരമാര്‍ത്ഥാന്തേ സോ ബുധ്യത ഗോപ 
വേഷോ മേ പരസ്താദാവിര്‍ബഭൂവ തതഃ പ്രണതോ 
മയാ അനുകൂലേന ഹൃദാ മഹൃമഷ്ടാ ദശാര്‍ണ്ണം 
സ്വരൂപം സൃഷ്ടയേ ദത്വാ അന്തര്‍ഹിത ഇതി പൂനഃ 
വിസൃക്ഷാമേ പ്രാദുരഭൂത്തേഷ്വചക്ഷരേഷു ഭവിഷ്യദ്‌ 
ജഗദ്രൂപം പ്രകാശയംസ്തദാഹ, അനുകൂലേന ഹൃദാ 
മഹ്യമഷ്ടാദശാര്‍ണ്ണം സ്വരൂപം സൃഷ്ടയേ ദത്വാ 
അന്തര്‍ഹിത ഇതി ആകാശാദാപോ ജലാത്‌ പൃഥ്വി 
തതോ  ഗ്നിര്‍ബിന്ദോരിന്ദുഃ തത്‌ സമ്പാദാദര്‍ക്കഃ ഇതി 
ക്ലീംകാരാദസൃജം കൃഷ്ണാദാകാശം ഖാദ്വായുരി 
ത്യുത്തരാത്‌ സുരഭി വിദ്യാ പ്രാദുരാകര്‍ഷം തദുത്ത 


N 


രാത്തു സ്ത്രീപുമാദി ച ഇദം സകല മിദം സകലമിദ 
മിതി ഏത സ്യൈവ യജനേന ചന്ദ്ര ദ്വജോ ഗതമോ 
ഹമാത്മാനം വേദയിത്വോംകാരാന്തര നാളികം മനുമാ 
വര്‍ത്തനം സംഗരഹിതോ  ത്യാപതത്തദ്ധിഷ്ണോ 
പരമം പദം സദാ പശൃതി സൂരയഃ ദിദീവ ചക്ഷുരാ 
തതം തസ്മാദേതന്നിത്യമഭ്യസേദിതി തദാഹുരേകേ 
യസ്യ പ്രഥമപദാത്‌ ഭൂമിര്‍ദ്വായുശ്ചരമാത്‌ വ്യോമേതി 
വൈഷ്ണവം പഞ്ച വ്യാഹൃതിമയം മന്ത്രം കൃഷ്ണാ 
വഭാസം കൈവല്യസ്യത്യൈ സതത മാവര്‍ത്തയേദിതി 
തദ്ര്ര ഗാഥാ 


യസ്യ പൂര്‍വപദാദ്‌ ഭൂമിര്‍- 
ദ്വിതീയാത്‌ സലിലോത്അഭവഃ | 
തൃതീയാത്‌ തേജ ഉദ്ഭൂതം | 
ചതുര്‍ത്ഥാത്‌ ഗന്ധവാചനഃ | 
പത്മമാദംബരോല്പത്തി | 
തസ്മൈവേകം സമഭ്യസേത്‌ | 
ചന്ദ്രധ്വജോ 1 ഗമദ്ധിഷ്ണോഃ | 
പരമം പദമവ്യയം | 

തതോ വിശുദ്ധം വിമലം | 
വിശോകമശേഷലോഭാദി- 
നിരസ്ത സംഗമം യത്തദ്‌ | 


പദം പഞ്ചപദം തദേവ സ | 
വാസുദേവോ ന യതോന്യദസ്തി || 


തമേകം ഗോവിന്ദം സച്ചിദാനന്ദ വിഗ്രഹം പഞ്ച 
പദം വൃന്ദാവനേ സുരഭൂരുഹതലാസീനം സതതം സമ 
രുദ്ഗണോ ₹ ഹം പരമയാ സ്തുത്യ തോഷയാമി 


ബ്രഹ്മാവ്‌ പറഞ്ഞു ഭഗവാനെ സ്തുതിച്ച്‌ ഞാനെന്റെ പര 
മായുസ്സ്‌ വിനിയോഗിച്ചപ്പോള്‍ എനിക്ക്‌ അദ്ദേഹത്തിന്റെ ഗോപ 
വേഷധാരിയായ രൂപദര്‍ശനം ലഭിച്ചു. അദ്ദേഹം എനിക്ക്‌ അഷ്ടാ 
ദശാക്ഷര മന്ത്രം ഉപദേശിച്ച ശേഷം സൃഷ്ടിക്ക്‌ പ്രേരണ 
നല്‍കി. ഞാന്‍ ഈ മന്ത്രത്തിലെ “ക്‌ എന്ന അക്ഷരത്താല്‍ 
ജലത്തെയും “ല' കൊണ്ട്‌ പൃഥ്വിയെയും “ഈ” കൊണ്ട്‌ അഗ്നി 
യെയും അനുസ്വാരത്താല്‍ ചന്ദ്രനെയും 'ക്ലീം” കൊണ്ട്‌ സൂര്യ 
നെയും സൃഷ്ടിച്ചു. മന്ത്രത്തിലെ രണ്ടാം പദമായ കൃഷ്ണായ 
എന്നതു കൊണ്ട്‌ ആകാശത്തെയും വായുവിനെയും ഗോവി 
ന്ദായ എന്നതുകൊണ്ട്‌ കാമധേനുവിനെയും വേദങ്ങലെയും 
ഗോപീജനവല്ലഭായ എന്നതിനാല്‍ സ്ത്രീ പുരുഷന്മാരെയും 
സൃഷ്ടിച്ചു. ഒടുവിലത്തെ സ്വാഹാ എന്ന പദത്താല്‍ ചരാചരലപ്ര 
പഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ അഷ്ടാക്ഷരമന്ത്രത്താലാണ്‌ പണ്ട്‌ 
ചന്ദ്രധ്വജരാജാവ്‌ മോഹരഹിതനായി പൂര്‍ണ്ണമായ ആത്മജ്ഞാ 
നത്തിന്‌ അധികാരിയായിത്തീര്‍ന്നത്‌. ഈ മന്ത്രത്താല്‍ ഭഗവാന്‍ 


കൃഷ്ണന്റെ ഗോലോകധാമം പ്രാപിക്കാന്‍ കഴിയും. 


ഈ മന്ത്രംകൊണ്ടു സ്തുതിക്കുക. 


രണ്ടാം ഉപനിഷത്ത്‌ 


1. ഓം നമോ വിശ്വരൂപായ | 
വിശ്വസ്ഥിത്യന്ത ഹേതവേ | 
വിശ്വേശ്വരായ വിശ്വായ | 
ഗോവിന്ദായ നമോ നമഃ || 
വിശ്വരൂപനും വിശ്വസൃഷ്ടിസ്ഥിതിസംഹാര ഹേതുവുമായ 
ഗോവിന്ദന്‍ നമസ്കാരം. 
2. നമോ വിജ്ഞാനരൂപായ | 
പരമാനന്ദരൂപിണേ | 
കൃഷ്ണായ ഗോപീനാഥായ | 
ഗോവിന്ദായ നമോ നമഃ || 
വിജ്ഞാനരൂപനും പരമാനന്ദരൂപിയുമായ ഗോവിന്ദന്‌ നമ 
സ്കാരം. 
3. നമഃ കമലനേത്രായ | 
നമഃ കമലമാലിനേ | 
നമഃ കമലനാഭായ | 
കമലാപതയേ നമഃ || 
കമലന്റേതനും കമലമാലിയും കമലനാഭനുമായ 
കൃഷ്ണന്‍ നമസ്കാരം. 
4. ബര്‍ഹപീഡാഭിരാമായ | 
രാമായാകുണ്ഠ മേധസേ | 
രമാമാനസഹംസായ | 
ഗോവിന്ദായ നമോ നമഃ || 
മയില്‍ പീലിയണിഞ്ഞവനും രമാ മാനസഹംസനുമായ 
ഗോവിന്ദന്‍ നമസ്കാരം. 
5. കംസവംശവിനാശായ | 
കേശിചാണൂര ഘാതിനേ | 
വൃഷദഭധ്വജവന്ദ്യായ | 
പാര്‍ത്ഥസാരഥയേ നമഃ || 
കംസകേശിചാണുരാദികളുടെ ഹന്താവും പാര്‍ത്ഥസാര 
ഥിയുമായ കൃഷ്ണന്‍ നമസ്കാരം. 
6. വേണുവാദനശീലായ | 
ഗോപാലായാഹിമര്‍ദ്ദിനേ | 
കാളിന്ദീകുലലോലായ | 
ലോല കുണ്ഡലധാരിണേ || 


വേണുവാദന ശീലനും കാളിന്ദീ തീരശാലനുമായ 


കൃഷ്ണന്‍ നമസ്കാരം. 


P 


ft 


448 


7. വല്ലവീനയനാം ഭോജ | 
മാലനെ നൃത്യശാലിനേ | 
നമഃ പ്രണതപാലായ | 
ശ്രീകൃഷ്ണായ നമോ നമഃ || 

്രണതപാലനും ഗോപീ മനോഹരനുമായ കണ്ണന്‌ നമ 
സ്കാരം. 

8. നമഃ പാപപ്രാശായ ഗോവര്‍ദ്ധനധരായ ച 
പൂതനാജീവിതാന്ത്യായ | 
തൃണാവര്‍ത്തസ്യ ഹാരിണേ | 

പാപ പ്രണാശനും തൃണാവര്‍ത്താദി ഹന്താവുമായ 
കൃഷ്ണന്‍ നമസ്കാരം. 

9. നിഷ്കളായ വിമോഹായ | 
ശുദ്ധായാശുദ്ധ വൈരിണേ | 
അദ്വിതീയായ മഹതേ | 
ശ്രീകൃഷ്ണായ നമോ നമഃ || 

നിഷ്കളനും അശുദ്ധവൈരിയുംമായ ശ്രീകൃഷ്ണന്‍ നമ 
സ്കാരം. 

10. പ്രസീദപരമാനന്ദ | 
പ്രസീദപരമേശ്വര | 
ആധിവ്യാധിഭുജംഗേന | 
ദഷ്ടം മാമുദ്ധര പ്രഭോ || 

പ്രസാദിക്കുക. ആധിവ്യാധികളായ സര്‍പ്പത്താല്‍ കടിക്ക 
പ്പെട്ട എന്നെ ഉദ്ധരിക്കുക. 

11. ശ്രീകൃഷ്ണ രുക്മിണീകാന്ത | 


ഗോപീജനമനോഹര | 


K 


സംസാര സാഗരേ മഗ്നം | 


മാമുദ്ധര ജഗദ്‌ ഗുരോ || 


ഹേ രുക്മിണീകാന്ത, സംസാരസാഗരമഗ്നനായ എന്നെ 
ഉദ്ധരിക്കണേ. 


12. കേശവ ക്ലേശഹരണ | 


നാരായണ ജനാര്‍ദ്ദന | 
ഗോവിന്ദ പരമാനന്ദ | 


മാം സമുദ്ധരമാധവഃ || 


ക്നേശഹരണനായ ജനാര്‍ദ്ദന, മാധവ, എന്നെ ഉദ്ധരിക്കു 


ണേ. 


അഥ ഹൈവം സ്തുതിഭിരാരാധയാമി തേ യൂയം 
തഥാ പഞ്ചപദം ജപന്തഃ ശ്രീകൃഷ്ണം ധ്യായന്തഃ സം 
സൃതിം തരിഷ്യഥേതി. സ ഹോവാച ചൈരണ്യഃ 
അമും പഞ്ചപദം മന്ത്രമാവര്‍ത്തയേദ്യഃ സ യാത്യനാ 
യാസതഃ കേവലം തത്‌ അനേജദേകം മനസോ 
ജവീയോ നൈദദ്ദേവാഃ ആപ്നുവന്‍ പൂര്‍വമര്‍ഷദിതി 
തസ്മാത്‌ കൃഷ്ണ ഏവ പരോ ദേവഃ തം ധ്യായേത്തം 
രസേത്തം ഭജേത്താ ഭജേദിത്യോം തത്‌ സദിതി ഇത്യു 
പനിഷത്ത്‌. 


മുനിശ്രേഷ്ഠന്മാരെ, ഞാന്‍ സ്തുതിക്കുന്നതുപോലെ തന്നെ 
നിങ്ങളും ഈ മന്ത്രത്താല്‍ ശ്രീകൃഷ്ണനെ ആരാധിച്ച്‌ സംസാര 
സാഗരം തരണം ചെയ്യുവിന്‍. ഈ മന്ത്രം ജപിക്കുന്നവന്‍ ഭഗാ 
വന്റെ പരമപദം പ്രാപിക്കുന്നു. ദേവതമാര്‍ക്ക്‌ അവിടെ വരെ 
എത്താന്‍ സാധിക്കില്ല. അതിനാല്‍ സദം കൃഷ്ണനെത്തന്നെ 
ധ്യാനിക്കുവിന്‍. മന്ത്രജപത്താല്‍ അദ്ദേഹത്തിന്റെ നാമാമൃതമാ 
സ്വദിച്ച്‌ വിമുക്തരാകുവിന്‍. 


ഗോപാലതാപിന്യുപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പ ക്തമദൂര്‍വേദോപണട്്ഷത്ത്‌ ൦ 
NR 


11 അഥാതോ മഹോപനിഷദമേവ യദാഹ ഏകോ 
ഹ വൈ നാരായണ ആസീത്‌ ന (ബഹ്മാ ന 
ഈശാനോ നാ പോനാഗ്നി ന വായുഃ നേമേദ്യാവാ 
പൃഥിവീ ന നക്ഷ്രതാണി ന സൂര്യഃ സ ഏകാകീ 
നര ഏവ തസ്യ ധ്യാനാന്തസ്ഥസ്യ ലലാടാത്‌ സ്വേ 
ദോപ {തത്‌ താഃ ഇമാഃ ആപഃ താ ഏതേ നോ 


ഹിരണ്യമയ മന്നം തത്ര ബ്രഹ്മാ ചതുര്‍മുഖോ ജായത 
സപൂര്‍വാഭിമുഖോ ഭൂത്വാ ഭൂരി തി വ്യാഹൃതി ഗായത്രീ 
ഛന്ദഃ ജഗ്വേദഃ പശ്ചിമാഭിമുഖോ ഭാത്വാഭൂരിതി 
ത്രിഷ്ടുഭഛന്ദ യജ്ജുര്‍വേദ ഉത്താഭിമുഖോ ഭൂത്വോ 
ഭുവരിതി വ്യാഹൃതിരാനുഷ്ടുഭ ഛന്ദോ അഥര്‍വ വേദഃ 


ഇതിന്‌ മഹോപനിഷത്തെന്നു പറയുന്നു. ഏറ്റവും 


- 


ആദ്യം ഏകനായ നാരായണന്‍ മാത്രമേ ഉണ്ടായിരുന്നുളളു. 
ബ്രഹ്മാവോ ശിവനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വായുവോ 
പൃഥിവിയോ ആകാശമോ നക്ഷത്രങ്ങളോ സൂര്യനോ ഒന്നും 
ഉണ്ടായിരുന്നില്ല. ആ ഏകനായ നരന്‍ മാത്രം. ധ്യാനാവസ്ഥി 
തനായ അദ്ദേഹത്തിന്റെ നെറ്റിയില്‍ നിന്ന്‌ വിയര്‍പ്പൊഴുകി. 
അതാണ്‌ ഇക്കാണുന്ന ജലരാശി. അതെത്തുടര്‍ന്ന്‌ അന്നമു 
ണ്ടായി.നാലു മുഖത്തോടു കൂടിയ ബ്രഹ്മാവുണ്ടായി. അദ്ദേഹം 
പൂര്‍വാഭിമുഖനായി; ഭൂ എന്ന വ്യാഹൃതി ഗായത്രി ഛന്ദസ്സും 
യജ്ജുര്‍വേദവും ഉണ്ടായി. ഉത്താഭിമുഖനായി. ഭുവഃ എന്ന 
വ്യാഹൃതിയും ജഗതീ ഛന്ദസ്സും സാമവേദവും ജനിച്ചു. അവ 
സാനം ദക്ഷിണാഭിമുഖനായി ജഗദ്‌ എന്ന വ്യഹൃദിയും അന 
ഷ്ടുപ്‌ ഛന്ദസ്സും അഥര്‍വ വേദവും ഉണ്ടായി. 


11 സഹ്ര ശീര്‍ഷം ദേവം 1 
സഹ്രസാക്ഷം വിശ്വ സംഭവം 
വിശ്വതഃ പരമം നിത്യം I 


വിശ്വം നാരായണം ഹരിം 


2. വിശ്വമേവേദം പുരുഷ 1 
തം വിശ്വമുപജീവതേ I 
ജഷിം വിശ്വേശ്വരം ദേവം I 


സമുദ്രം തം വിശ്വരൂപിണം. 


3. പദ്മ കോശപ്രതീകാശം I 
ലംബത്യാകാശസന്നിഭം 1 
ഹൃദയേചാപ്യധോമുഖം 1 


സര്‍വകൃത്വാവ തിഷ്ഠതി 


4. തസ്യമധ്യേ വാനിശിഖാ 1 
അണീയോര്‍ധ്വാ വ്യവസ്ഥിത 
സ ബ്രഹ്മാ സ ശിവോ വിഷ്ണു I 


സോക്ഷരഃ പരമഃ സ്വരാട്‌ 


ആയിരം ശിരസ്സുകളും ആയിരം കണ്ണുകളും ഉളളവനും 
വിശ്വത്തിന്റെ ഉല്പത്തി കാരണവും സര്‍വത്ര വ്യാപകവും 
ആയ ഹരി നാരായണന്‍ എന്ന നാമത്തില്‍ പ്രസിദ്ധനാണ്‌. 
ജഷി സ്വരൂപനും പ്രപഞ്ചത്തിന്റെ കര്‍ത്താവും സമുദ്രശായി 
യുമായ അദ്ദേഹത്തെ ആശ്രയിച്ച്‌ ലോകം പുലരുന്നു. കമല 
കോശത്തിനു തുല്യം ശോഭായമാനവും അധോമുഖവുമായ 
അതിന്റെ മധ്യത്തില്‍ നാലുഭാഗത്തും വ്യാപിക്കുന്ന അഗ്നി 
ജ്വാലയുണ്ട്‌. ആ ശിഖയുടെ മധ്യത്തിലാണ്‌ പരമാത്മാവ്‌ നില 
കൊളളുന്നത്‌. ബ്രഹ്മാവെന്നും ശിവനെന്നും വിഷ്ണുവെന്നും 
പറയുന്നതെന്തും ആ ഒരു ചൈതന്യമാണ്‌. അത്‌ സ്വയം 
പ്രകാശവും സ്വതന്ത്രവും സര്‍വ ശക്തവുമാകുന്നു. 


5. യ ഇമാം മഹോപനിഷദം ബ്രഹ്മണോ  ധീതേ 
അശ്രോത്രിയ ശ്രോത്രിയോ ഭവതി അനുപനീതഃ 
ഉപനീതോ ഭവതി സോഗ്നിപൂതോ ഭവതി സ 
വായുപൂതോഭവതി സ സൂര്യപുതോ ഭവതി സ സോമ 
പൂതോ ഭവതി സ സത്യപൂതോ ഭവതി സര്‍വ വേദ 


ജ്ഞാതോ ഭവതി സർവേഷു തീര്‍ത്ഥേഷു ന 
ഭവതി തേന സര്‍വൈ ക്രതുഭിരിഷ്ടം ഭവതി 
ഇതിഹാസ പുരാണാനാം സഹ്രാണാ ജപ്താനി 
ഭവന്തി ്രണവാനാമയുതം ജപ്തം ഭവതി ആ 
ചക്ഷുഷഃ പംക്തി പുനാതി ആ സ്പ്തമാത്‌ പുരുഷം 
പുനാതി ജാപ്യേന അമൃതത്വം ച ഗച്ഛതി അമ്യ തത്വം 
ച ഗച്ഛതി ഇത്യാഹ ഭഗവാന്‍ ഹിരണ്യ ഗര്‍ഭഃ 


ഈ മഹോപനിഷത്ത്‌ ചെയ്യുന്ന ബ്രാഹ്മണന്‍ അശ്രോത്രി 
യനാണെങ്കില്‍ ശ്രോത്രിയ കര്‍മ്മ കാണ്ഡ പണ്ഡിതനായി 
ഭവിക്കുന്നു. അനുപനീതനാണെങ്കില്‍ ഉപനീതനായി 
ഭവിക്കുന്നു. അവന്‍ അഗ്നി പവിത്രനും , വായുപവിത്രനും, 
സൂര്യപവിര്തനും സോമപവിത്രനും, സത്ൃപവിത്രനുമായി 
ത്തിരുന്നു. അവനെ സകല ദേവന്മാരുമറിയുന്നു. അവന്‍ 
സകലതീര്‍ത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലമായി. എല്ലാ 
യജ്ഞങ്ങളും നടത്തിയതിന്റെ ഫലം കിട്ടി. അവന്‍ 
അറുപതിനായിരം ഉരു ഗായ്ര്രി ജപിച്ച ഫലമായി. അവന്‍ 
ഇതിഹാസ പുരാണങ്ങള്‍ അനേക പ്രാവശ്യം വായിച്ചു 
കഴിഞ്ഞു. പതിനായിരം ഉരു പ്രണവം ജപിച്ചു. കേവലം 
ദര്‍ശനം കൊണ്ട്‌ അനേകായിരങ്ങളുടെ പുണ്യം അകറ്റുന്നു. 
ഏഴു തലമുറയില്‍ പെട്ട വരെ അവന്‍ ഉദ്ധരിക്കുന്നു. 
നിശ്ചയമായും അവന്‍ അമൃതത്വം (പാപിക്കുമെന്ന്‌ 
ഹിരണ്യഗര്‍ഭന്‍ പറഞ്ഞു. 


6. ദേവാ ഹ വൈ സ്വര്‍ഗ്ഗം ലോകമായസ്തേ ദേവാ 
ഉനര്‍ധ്വ ബാഹവോ രുദ്രം സ്തുവന്തി ഭൂസാവാര്‍ദിര്‍ന 
ധ്യം ഭുവസ്തു സ്വസ്തേ ശീര്‍ഷം വിശ്വരൂപോ ളസി 
ബ്രഹ്മകസ്ത്വാ ദ്വിധാ ത്രിധാ ശാനൃസ്ത്വം 
ഹുതമഹുതം ദത്തമദത്തം സര്‍വമസര്‍വം വിശ്വ 
മവിശ്വം കൃതമകൃതം പരമപരം പാരായണം ച സ്വം 
അഭുമാഗന്മജ്യോതിരവി ദാമ 
ദേവാ നമ സ്വാമ ധൂത്ത്രേവതം മൃതം മര്‍ത്ത്യം ച 
സോമ സുര്യപൂര്‍വം ജഗദ്ധിതവാ യദക്ഷരം 
പ്രാജാപത്യം സോയം സൂക്ഷ്മം ഗ്രാഹം ഗ്രാഹേണ 
ഭാവം ഭാവേന സൌമ്യം സനമ്യേനസൂക്ഷ്‌ മം 
സൂക്ഷ്മേണ ഗ്രസിതം തസ്മൈ മഹാരഗാസായ 
നമോ മനഃ ക 


അപാമ സോമമവ്യതാ 


ദേവന്മാര്‍ സ്വര്‍ഗ്ഗ ലോകത്തില്‍ നിന്ന്‌ വന്ന്‌ കൈ 
ഉയര്‍ത്തി രുദ്രനെ സ്തുതിച്ചുകൊണ്ട്‌ പറഞ്ഞു- അങ്ങയുടെ 
ആദി ഭൂലോകവും മധ്യവും ഭൂവര്‍ ലോകവും ശിരസ്സ്‌ 
സ്വര്‍ല്ലോകവുമാകുന്നു. അങ്ങ്‌ വിശ്വരൂപനാണ്‌. അങ്ങ്‌ 
ഏകമായ ബ്രഹ്മാമാണ്‌. ദ്വിവിധവും ത്രിവിധവും ശക്തി 
ഹുതവുമായ ഹോമങ്ങള്‍ ചെയ്തു. അനേകം നല്‍കി, 
നല്‍കിയില്ല. സര്‍വവും, അസര്‍വവും, വിശ്വവും, അവിശ്വവും 
നല്‍കിയതും നല്‍കാത്തതും സകലതുംഅങ്ങു തന്നെ. 
ഞങ്ങള്‍ക്ക്‌ സോമാപാനത്താല്‍ അമൃതത്വം ലഭിക്കട്ടെ. 
ദേവദേവ, അങ്ങക്ക്‌ നമസ്കാരം. മൃതം അമൃതം സത്യം 
അസത്യം സര്‍വവും അങ്ങു തന്നെ. ഗ്രാഹത്തെ ഗ്രാഹം 
കൊണ്ടും ഭാവത്തെ ഭാവംകൊണ്ടു സൌമൃത്തെ സനമ്യം 


കൊണ്ടും സൂക്ഷ്മത്തെ സൂക്ഷമം കൊണ്ടും ആ മഹത്തേജസ്സ്‌ 
ഗ്രസിതമാക്കുന്നു. മഹാ ഗ്രാസത്തെയും ഗ്രസിതമാക്കുന്ന ആ 


K 


ചതുര്‍വേദോപനിഷത്ത്‌ സമാപിച്ചു. 


പരമാത്മാവിന്‌ നമസ്കാരം. 


ED 


പ ഷാക്ലമഷഘോപണുഘത്ത്‌ ൭ 
യായാ 4 


അഥാത ചാക്ഷുമീം പഠിത സിദ്ധവിദ്യാം 
ചക്ഷുരോഗഹരാം വ്യാഖ്യാസ്യാമഃ യച്ചക്ഷുരോഗാ 
സര്‍വേ നശ്യന്തി ചക്ഷുഷോ ദീപ്തിര്‍ ഭവിഷ്യതി 
തസ്യാഃ ചാക്ഷുഷീ വിദ്യായ അഹിര്‍ ബുധ്ന്യ ജൂഷിഃ 
ഗായത്രീ ഛന്ദഃസൂറ്യോ ദേവതാ ചക്ഷൂരോഗനി 
വര്‍ത്തയേ ജപോവിനിയോഗം ഓം ചക്ഷുഃ ചക്ഷുഃ 
ചക്ഷുഃ തേജഃ സ്ഥിരോ ഭവ മാം പാഹി പാഹി.ത്വരിതം 
ചക്ഷു രോഗാന്‍ ശമയ ശമയതമം ജാത രൂപം 
തേജോദര്‍ശയദര്‍ശയ യഥാ ₹ ഹം അന്ധോനസ്യാം 


തഥാ കല്പയ കല്പയ കല്യാണം കുരു കുരു യാനി 
പൂര്‍വജാ തോപാര്‍ജിതാനി ചക്ഷുഃ പ്രതിരോ 
ധദുഷ്കൃതാനി സർവാണി നിര്‍മൂലയ നിര്‍മൂലയ 
തമശ്ചക്ഷുസ്‌ തേജോദാത്രേ ദിവ്യായ ഭാസ്കരായ 
ഓം നമഃ സൂര്യായ ഓം നമോ ഭഗവതേ സൂര്യാ 
യാക്ഷി തേജസേ നമഃ തമസേ നമഃ 
സത്ഗമയ തമസോമാ ജ്യോതിര്‍ഗമയമ്യത്യോര്‍മാ 
അമൃതംഗമയ ഉഷ്ണോ ഭഗവാന്‍ ശുചിരൂപഃ യ ഇമാം 
ചക്ഷുഷ്പതോര്‍വി ദ്യാം ബ്രഹ്മണോ നിത്യ മധീതേ 
ന തസ്യാക്ഷി രോഗോ ന ഭവതി ന തസ്ൃകുലേ 
അന്ധോ ഭവതി അഷ്ടൌ ത്രാഹ്മണാന്‍ ഗ്രാഹിയിത്വാ 
വിദ്യാസിദ്ധിര്‍ ഭവതി 


അസതോമാ 


ചൊല്ലുന്നതുകൊണ്ടു മാത്രം ഫലസിദ്ധിവരുന്ന ചാക്ഷു 
ഷീ വിദ്യ വിവരിക്കാം. ഈ വിദ്യ നേത രോഗങ്ങളെ ശമിപ്പി 
ക്കുന്നതാണ്‌. നേത്രങ്ങളുടെ തേജസ്സ്‌ വര്‍ദ്ധിപ്പിക്കാന്‍ പ്രയോ 
ജനപ്പെടുന്നതുമാണ്‌. അഹിര്‍ബുധ്നൃതാണ്‌. ഈ വിദ്യയുടെ 
ഴൃഷി, ഛന്ദസ്സ്‌, ഗായത്രി, ദേവത, സുര്യനും. ഇതിന്റെ വിനി 
യോഗം നേത്രരോഗശമനത്തിനായിട്ടാകുന്നു. 


ഹേ സുര്യദേവ, അങ്ങു ചക്ഷുസ്സില്‍ ചക്ഷുസ്സിന്റെ 
തേജസ്സിന്റെ സ്ഥിരമാക്കണേ. എന്നെ രക്ഷിക്കണേ. എന്റെ 


തന്റെ 


ഞാന്‍ 


ന്റേതരോഗം വേഗത്തില്‍ തന്നെ ശമിപ്പിക്കണേ. 
സ്വര്‍ണ്ണമയമായ തേജസ്സ്‌ എനിക്ക്‌ കാട്ടിത്തരണേ. 
അന്ധനാകാതിരിക്കാന്‍ വേണ്ടത്‌ ചെയ്യണേ. മംഗളം 
ചെയ്യണേ. എന്റെ ദര്‍ശന ശക്തി നശിപ്പിക്കാനിട വരുത്തിയ 


ഏതേതെല്ലാം പാപങ്ങളുണ്ടോ അവയൊക്കെ നശിപ്പിക്കണേ. 
നേത്രതേജോ ദായകനായ ഭഗവാന്‍ ഭാസ്കരന്‍ നമസ്കാരം. 
കരുണാമയനായ അമൃതസ്വരൂപന്‍ നമസ്കാരം. സൂര്യദേവന്‍ 
നമസ്കാരം ന്റേതത്തിന്‌ പ്രകാശം നല്‍കുന്ന സൂര്യനാരായ 
ണന്‍ നമസ്കാരം. കരുണാകരനും അനൃതനും അക്ഷിതേജ 
സ്സും ഖേചരനും സത്വരജസ്തമോരൂപനുമായ സൂര്യദേവന്‍ 
നമസ്കാരം. പ്രഭോ, എന്നെ അസത്തില്‍ നിന്ന്‌ സത്തിലേക്ക്‌ 
നയിച്ചാലും. മൃത്യുവില്‍ നിന്ന്‌ പ്രകാശത്തിലേക്ക്‌ നയി 
ച്ചാലും. മൃത്യുവില്‍ നിന്ന്‌ അമൃതത്തിലേക്ക്‌ നയിച്ചാലും 
ഉഷ്ണനായ ഭഗവാന്‍ ശുചിസ്വൂപനും ഹംസനായ ഭഗവാന്‍ 
ശുചിധ്രതിരൂപനുമാകുന്നു.യാതൊരു ബ്രാഹ്മണന്‍ ഈ 
ചാക്ഷുഷ്മത വിദ്യ നിത്യവും അധ്യയനം ചെയ്യുന്നു അവന്‍ 
അക്ഷി രോഗം ഉണ്ടാകുന്നില്ല. അവന്റെ കുലത്തില്‍ അന്ധനു 
ണ്ടാകുന്നില്ല. എട്ടു ്രാഹ്മണന്മാരെ പഠിപ്പിച്ചാല്‍ വിദ്യാസിദ്ധി 
ഭവിക്കുന്നു. 
ഓം വിശ്വരൂപം ഘ്യണിനം ജാതവേദസം 
ഹിരണന്മയം പൂരുഷം ജ്യോതിരുപം തപന്തം 
വിശ്വസ്യ യോനിം (വതപന്തമുഗ്രം 
പുരഃ പ്രജാനമുദയത്യേഷ സുര്യ 
ഓം നമോ ഭഗവതേ ആദി ത്യായ അഹോവാ 
ഹിന്യഹോവാഹനീ സ്വാഹാ ഓം വയം സുപര്‍ണ്ണാ 
ഉപസേദുരിന്ദ്രം പ്രിയമേധാ ജഷയോ നാധമാനാഃ 
അപധ്വാന്ത പൂര്‍ണം ഹി കരോതു ചക്ഷുഃ ദേവം 
ത്വാമേവ ശരണ്യം പ്രപദ്യേ 1 
പുണ്ഡരീകാക്ഷായ നമഃ I 
പുഷ്കരേക്ഷണായ നമഃ 1 
അമലേക്ഷണായ നമഃ 1 
കമലേക്ഷണായ നമഃ 1 
വിശ്വരൂപായ നമഃ 1 


മഹാ വിഷ്ണുവേ നമഃ 1 


I 


ഭഗവനായ സൂര്യന്‍ സച്ചിദാനന്ദ സ്വരൂപനും വിശ്വാത്മ 
കനു തന്റെകിണങ്ങളാല്‍ അത്യന്തം ശോഭിതനും ജ്യോതി 
സ്വരൂപനും ഹിരണ്മയ ജഗത്തിന്റെ ഉല്പത്തി സ്ഥാനവും 
പുരുഷത്തില്‍ ജ്വലിക്കുന്നവനുമാണ്‌ അങ്ങനെയുളള തേജോ 
രൂപനായ സൂര്യന്‍ നമസ്കാരം. ആറു വിധത്തിലുളള ഐശ്വ 
രൃത്താലും സമ്പന്നനായ ഭഗവാന്‍ സൂര്യന്‌ നമസ്കാരം. 
അദ്ദേഹത്തിന്റെ പ്രഭ ദിവസത്തിന്‌ മഹത്വം നല്‍കുന്നു. 


സൂര്യഭഗവാന്‍ ഞങ്ങള്‍ ആഹുതികള്‍ അര്‍പ്പിക്കട്ടെ. 
ശ്രേഷ്ഠപക്ഷങ്ങളുള്ള പക്ഷികളെപ്പോലെ അദ്ദേഹത്തിന്റെ 
അടുത്തെത്തി പ്രാര്‍ത്ഥിക്കുന്നു:-“” ഭഗവാനെ ഈ അന്ധ 
കാരത്തെ ദൂരത്തിലാക്കുക. ഞങ്ങളെല്ലാം തമോമയ ബന്ധന 
ത്തില്‍പെട്ടുഴലുന്നു. ദിവ്യപ്രകാശം നല്‍കിയാലും. പുണ്ഡ 
രീകാക്ഷനും, പുഷ്കരേക്ഷണനും, അമലേക്ഷണനും, കമലേ 
ക്ഷണനും, വിശ്വരൂപനും, മഹാവിഷ്ണു സ്വരൂപനുമായ 
അങ്ങക്ക്‌ നമസ്കാരം. 


rn ee ലയാഖാപിഷമ ധമാചിം 


പ ജരബാലദര്‍ശന്ദോപന്ദ്ഷത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാംഗാനി വാക്‌ പ്രാണ 
ശ്വക്ഷുഃ ശ്രോര്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി 
സര്‍വം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം 
മാ മാ ബ്രഹ്മ നിരാകരോദനിരകരണമസ്ത്വനിരാകരണം 
മേ സ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധര്‍മ്മാ 
സ്തേ മയി സന്തു തേ മയി സന്തു ഓം ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ 


എന്റെ അംഗങ്ങള്‍ പുഷ്ടി പ്രാപിക്കണേ. വാക്ക്‌ പ്രാണന്‍ 
നേത്രം ശ്രോത്രം ബലം ഇന്ദ്രിയങ്ങള്‍ ഇവയും പുഷ്ടി പ്രാപി 
ക്കണേ. ഇത്‌ ഉപനിഷദുക്തമായ ബ്രഹ്മമാണ്‌. ഞാന്‍ അതിനെ 


യേന വിജ്ഞാതമാത്രേണ | 
ജീവന്മുക്തോ ഭവാമ്യഹം || 

4. സാംകൃതേ ശൃണു വക്ഷ്യാമി | 
യോഗം സാഷ്ടാംഗ ദര്‍ശനം | 
യമശ്ച നിയമശ്ഷൈവ | 
ത്ഥൈവാസനമേവ ച || 


പ്രാണായാമസ്തഥാബ്രഹ്മന്‍ | 


od 


പ്രത്യാഹാരസ്തതഃ പരം | 
ധാരണാ ച തഥാ ധ്യാനം | 


സമാധീശ്ചാഷ്ടകം മുനേ || 


നിരാകരിക്കാതിരിക്കണേ. ബ്രഹ്മം എന്നെ നിരാകരിക്കാതിരിക്ക 6. അഹിംസാ സത്യമസ്തേയം | 


ണേ. എനിക്കും ബ്രഹ്മത്തിനും തമ്മില്‍ അഭേദ്യമായ ബന്ധം 
ഉണ്ടാകുമാറാകണേ. എന്നില്‍ ഉപനിഷദുക്തങ്ങളായ ധര്‍മ്മ 
ങ്ങള്‍ നിലകൊള്ളണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
1. ദത്താത്രേയോ മഹായോഗീ 

ഭഗവാന്‍ ഭൂതഭാവനഃ | 


ചതുര്‍ഭുജോ മഹാവിഷ്ണു | 


യോഗി സാഗ്രാജ്യാദീക്ഷിതഃ 


2. തസ്യ ശിഷ്യോ മുനിവരഃ 
സാംകൃതിര്‍നാമ ഭക്തിമാന്‍ | 
പപ്രച്ഛ ഗുരുമേകാന്തേ | 
പ്രാഞ്ജലിയിര്‍ വനിയാന്വിതഃ || 

3. ഭഗവന്‍ ബ്രൂഹി മേ യാഗം | 


സാഷ്ടാംഗം സ പ്രപഞ്ചകം | 


ബ്രഹ്മചര്യം ദയാര്‍ജവം | 


ക്ഷമാ ധൃതിര്‍മിതാഹാരഃ 


ശൌചം ചൈവ യമാഃ ദശ || 


സകല ജീവികളുടെയും ഉല്പത്തിക്കും സംരക്ഷണ 
ത്തിനു കാരണഭൂതനും ചതുര്‍ബഹുവുമായ ഭഗവാന്‍ വിഷ്ണു 
യോഗിയായ ദത്താത്രേയനായി അവതരിച്ചു. അദ്ദേഹത്തിന്റെ 
ശിഷ്യനായ സാംകൃതി മഹര്‍ഷി ഗുരുഭക്തനായിരുന്നു. ഒരു 
ദിവസം അദ്ദേഹം ദത്താത്രേയനെ പരിചരിച്ച്‌ കൈകൂപ്പി അറി 
യിച്ചു. ഭഗവാനെ എന്നെ അഷ്ടാംഗയോഗം വിസ്തരിച്ച്‌ പറഞ്ഞു 
കേള്‍പ്പിക്കണം. അതറിഞ്ഞാല്‍ എനിക്ക്‌ ജീവന്മുക്തനാകാന്‍ 
സാധിക്കും. ദത്താത്രേയന്‍ പറഞ്ഞു. സാംകൃതി, ഞാന്‍ 
അഷ്ടാംഗയോഗ ദര്‍ശനം ഉപദേശിക്കാം. യോഗത്തില്‍ യമം, 
നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാര 
ണ, സമാധി എന്ന്‌ എട്ട്‌ അംഗങ്ങളുണ്ട്‌. ഇവയില്‍ യമത്തിന്‌ 
പത്തു വിഭാഗം ഭവിക്കുന്നു. സത്യം, അഹിംസ, അസ്തേയം, 


I 


ദയ, ആര്‍ജവം, ബ്രഹ്മചര്യം, ക്ഷമ, ധൃതി, മിതാഹാരം, ബാഹ്യ അതുതന്നെ ഹിംസ. ഇതില്‍ നിന്ന ഭിന്നമായി മറ്റൊരു ഹിംസ്‌ 
വും, അഭ്യന്തരവുമായ ശാചം. യില്ല. എല്ലായിടത്തു വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ ശസ്ത്രം 


കൊണ്ട്‌ മുറിക്കാനോ ഗ്രഹിക്കാനോ സാധ്യമല്ല. വേദാന്തവേദ്യ 
7. വേദോക്തേന പ്രകാരേണ | gl 


നായ മഹത്തുക്കള്‍ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. കണ്ണുകള്‍ 


വിനാ സത്യം തപോധന | കൊണ്ടു കണ്ടതും ചെവി കൊണ്ടു കേട്ടതും മണപ്പിച്ചതും 


കായേന മനസാ വാചാ | അല്ലെങ്കില്‍ അനുഭൂതവുമായ വിഷയത്തെപ്പറ്റി ഒളിക്കാതെ പറ 
ഹിംസാഹിംസാ ന ചാന്യഥാ || യുന്നതാണ്‌ സത്യം. സത്യസ്വരൂപനായ പരമാത്മാവു തന്നെ 


ര്‍ 0 | യാണ്‌ സര്‍വാര്‍ത്ഥ രൂപ്തതില്‍ സത്യം. പരമാത്മാവില്‍ നിന്ന 
8. ത്മാ സര്‍വഗതോ 1 ചേദ്യോ 
മദ ഭിന്നമായി ഒരു വസ്തുവും സത്യമായിട്ടില്ല. വേദാന്തജ്ഞന്മാര്‍ 


ന ഗ്രാഹ്യ ഇതി മേ മതിഃ 


സര്‍വശ്രേഷ്ഠമായ സത്യം എന്നു പറഞ്ഞിട്ടുള്ളതും അതു 
സാ ചാഹിംസാ വരാ പ്രോക്താ | തന്നെയാണ്‌. അന്യരുടെ ധനം രത്നം മുത്ത്‌ പവിഴം സ്വര്‍ണ്ണം 


മുനേ വേദാന്ത വേദിഭിഃ | തുടങ്ങി ചെറുതും വലുതുമായ വസ്തുക്കളില്‍ മനസ്സ്‌ പ്രവേ 


ശിക്കാതിരിക്കുന്നതാണ്‌ അസ്തേയം. പ്രപഞ്ചത്തിലെ സകല 


ണെ ച Eee | വ്യവഹാരങ്ങലിലും അനാത്മ ബുദ്ധിയോടുകൂടി അവ ആത്മാ 


ശ്രുതം ഘാതം മുനീശ്വരാ | വില്‍ നിന്നും ഭിന്നമാണ്‌ എന്നു മാനിക്കുന്നതാണ്‌ അസ്തേയം. 
തസ്യൈവോക്തിര്‍ഭവേത്‌ സത്യം എന്ന്‌ ജ്ഞാനികള്‍ പറയുന്നു. മനസാ വാചാ കര്‍മ്മണാ നാരീ 
വിപ്ര തന്നാന്യഥാ ഭവേത്‌ | സംഗപരിത്യാഗമോ സ്വപത്നിയില്‍ തന്നെ ജതുകാലത്തു മാത്രം. 
ധര്‍മ്മബുദ്ധ്യാ സംഗം ചെയ്യുകയോ ആണ്‌ ബ്രഹ്മചര്യം. 
10. സര്‍വം Pe പ്ര | അല്ലെങ്കില്‍ കാമക്രോധാദികളെ നിയന്ത്രിച്ച്‌ മനസ്സിനെ പരമാ 


ന ചാന്യദിതി യാ മതിഃ 


ത്മധ്യാനത്തില്‍ തന്നെ ലയിപ്പിക്കുകയാണ്‌ സര്‍വശ്രേഷ്ഠമായ 
തച്ച സത്യം വരം പ്രോക്തം | ബ്രഹ്മചര്യം എല്ലാ ജീവികളും തന്നെ പ്പോലെയാണെന്നു കരുതി 


വേദാന്തജ്ഞാന പാരഗൈഃ | മനസ്സു കൊണ്ടോ വാക്കു കൊണ്ടോ ശരീരം കൊണ്ടോ അവ 


യോട്‌ ആത്മീയഭാവം കാണിക്കുകയാണ്‌ ദയയായി വേദാന്ത 


11. അന്യദീയേ തൃണേ രത്നേ | വേദികള്‍ പറയുന്നത്‌. 


കാഞ്ചനേ മാക്തികേ fപിച 
| 16. പുത്രേ മിത്രേ കളത്രേ ച 


ഖത രിപ സ്വാത്മനി സന്തതം | 


തദസ്തേയം വിദുര്‍ബുധാഃ 


ഏകരൂപം മുനേ യത്ത | 


12. ആത്മന്യുനാത്മഭാവേന | ദാര്‍ജവം പ്രോച്യ തേ മയാ || 


വ്യവഹാര വിവര്‍ജിതം | 17. കായേന മനസാ വാചാ | 


യത്തദസ്തേയമിത്യുക്ത | ശത്രുഭിഃ പരിപീഡിതേ | 
മാത്മവിദ്ഭിര്‍മഹാമതേ || ബുദ്ധിക്ഷോഭനിവത്തിര്‍യാ | 

13. കായേന വാചാ മനസാ | ക്ഷമാ സാ മുനിപുംഗവ || 
സ്ത്രീണാം പരിവിവര്‍ജനം | 18. വേദാദേവ വിനിര്‍മോക്ഷഃ 
ഭൂത ഭാര്യാം തദാ സ്വസ്യ | സംസാരസ്യ ന ചാന്യഥാ | 
ബ്രഹ്മചര്യം തദുച്യതേ || ഇതി വിജ്ഞാനനിഷ്പത്തിര്‍ | 

14. ബ്രഹ്മഭാവേ മനശ്ചാരം | ധൃതി പ്രോക്താ ഹി വൈദികൈഃ | 
ബ്രഹ്മചര്യം പരന്തപ | അഹമാത്മാ ന ചാന്യോസ്മീ | 


ത്യേവമപ്രച്യുതാ മതിഃ 


19. അല്പമൃഷ്ടാശനാഭ്യാം ച | 


15. സ്വാത്മവത്‌ സർവഭൂതേഷു | 


കായേന മനസാ ഗിരാ | 


അനുജ്ഞാ സാ ദയാ സൈവ | ചതുര്‍ത്ഥാംശാവശേഷകം | 


പ്രോക്താ വേദാന്ത വേദിഭിഃ || തസ്മാത്യോഗാനുഗുണ്യേന | 


ഭോജനം മിതഭോജനം || 
വേദോക്തമായ പ്രകാരമൊഴികെ മനസാ വാചാ 


കര്‍മ്മണാ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ അവന്റെ പ്രാണ പുത്രന്‍ കളത്രം, ശത്രു, മിശ്രം, എന്നിവരിലും സ്വാത്മാ 
ങ്ങളെ ദേഹത്തില്‍ നിന്ന്‌ വേര്‍പെടുത്തുകയോ ചെയ്യുന്ന പക്ഷം വിലും സമാനഭാവം കാണിക്കുകയാണ്‌ ആര്‍ജവം. ശത്രുക്കള്‍ 


2 


N 


മുഖേന മനസ്സു കൊണ്ടോ വാക്കു കൊണ്ടോ ശരീരം കൊണ്ടോ 
എന്തെങ്കിലും പീഡനമുണ്ടായാല്‍ ചിത്തത്തിലും ബുദ്ധിയിലും 
ലേശം പോലും ക്ഷോഭം ഉണ്ടാകാതിരിക്കുകയാണ്‌ ക്ഷമ. പ്രപ 
ഞ്ചത്തില്‍ ജീവികള്‍ക്ക്‌ മുക്തി സിദ്ധിക്കുന്നത്‌ വേദാനുകൂല്യം 
കൊണ്ടാണ്‌. ഇതില്‍ നിന്നും ഭിന്നമായി മറഅറൊരു പ്രകാര 
ത്തിലും മുക്തി കിട്ടുകയില്ലെന്ന ദൃഡനിശ്ചയത്തെയാണ്‌ 
ജ്ഞാനികള്‍ ധൃതി എന്ന്‌ പറയുന്നത്‌. താന്‍ ആത്മാവാണെന്നും 
ആത്മാവില്‍ നിന്ന്‌ അന്യമായി ഒന്നുമില്ലെന്നുമുള്ള അചഞ്ചല 
വൃത്തിയാണ്‌ സര്‍വോത്കൃഷ്ടമായ ധൃതി. സാത്വികമായ 
അന്നം അല്പമാത്രയില്‍ കഴിക്കുക, വയറിന്റെ പകുതി ഭാഗം 
അന്നം കൊണ്ടു കാല്‍ ഭാഗം ജലം കൊണ്ടും നിറച്ച്‌ കാല്‍ 


ഭാഗം ഒഴിച്ചിടുന്നതാണ്‌ മിതാഹാരം. യോഗാനുകൂലമായത്‌ മിതാ 


ഹാരമാണ്‌. 


20. സ്വദേഹമലനിര്‍മ്മോക്ഷഃ 
മൃജ്ജലാഭ്യാം മഹാമുനേ | 


യത്തദ്‌ ഘചം ഭവേദ്‌ ബാഹ്യം | 


മാനസം മനനം വിദഃ 
അഹം ശുദ്ധ ഇതി ജ്ഞാനം | 
ശാചമാഹുര്‍മനീഷിണഃ || 


21. അത്യന്തമലിനോ ദേഹോ | 


ദേഹീ ചാത്യന്തനിര്‍മ്മലഃ 

ഉഭയോരന്തരം ജ്ഞാത്വാ | 

തസ്യ ശാചം വിധീയതേ || 
22. ജ്ഞാന ശാചം പരിത്യജ്യ | 

ബാഹ്യേ യോ രമതേ നരഃ | 

സ മുഡ്ഃഃ കാഞ്ചനം ത്യക്ത്വാ | 

ലോഷ്ഠം ഗൃഹ്ണാതി സുവ്രത || 
23. ജ്ഞാനാമൃതേന തൃപ്തസ്യ | 

കൃതകൃത്യസ്യ യോഗിനഃ | 

ന ചാസ്തി കിം ചിത്‌ കര്‍ത്തവ്യ | 

മസ്തി ചേന്ന സ തത്വവിദ്‌ || 
24. ലോകത്രയേ ! പികര്‍ത്തവ്യം | 

കിംചിന്നാസ്ത്യത്മവേദിനാം | 
25. തസ്മാത്‌ സര്‍വ്രപയത്നേന | 

മുനേ f ഹിംസാദിസാധനൈഃ | 

ആത്മാനമക്ഷരം ബ്രഹ്മ | 

വിദ്ധി ജ്ഞാനാത്തു വേദനാത്‌ || 

മണ്ണുകൊണ്ടോ വെള്ളം കൊണ്ടോ ശരീരം പരിശുദ്ധമാ 

ക്കുന്നതാണ്‌ ബാഹൃശാചം. സര്‍വോത്‌ കൃഷ്ടമായ ശചം 
വിശുദ്ധാത്മാവാണെന്ന ഭാവന ഉള്‍ക്കൊള്ളുകയാണ്‌. ശരീരം 
ബാഹ്യമായും ആന്തരീകമായും മലിനമാണ്‌. എന്നാല്‍ ദേഹ 


ധാരിയായ ആത്മാവ്‌ ഏറ്റവും ശുദ്ധമാണ്‌. ദേഹത്തിനും ആത്മാ 
വിനും ഉള്ളിലുള്ള ജ്ഞാനം കൈവന്നാല്‍ പിന്നെ പരിശുദ്ധ 


മാക്കാനൊന്നുമില്ല. ജ്ഞാനത്തിന്റെ പരിശുദ്ധി പി 
ബാഹൃശുദ്ധിയില്‍ ഭ്രമക്കുന്ന വ്യക്തി സ്വര്‍ണ്ണം ഉപേക്ഷിച്ച്‌ 
മണ്‍കട്ട ആഗ്രഹിക്കുന്ന മൂഡന്‌ തുല്യനാണ്‌. ജ്ഞാനാമൃത 
തൃപ്തനായ യോഗിക്ക്‌ ഈ ലോകത്തില്‍ ഒന്നും തന്നെ 
ചെയ്യാന്‍ അവശേഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള യോഗി തത്വജ്ഞാ 
നിയാണ്‌. ആത്മജ്ഞാനികളായ മഹാന്മാര്‍ക്ക്‌ മൂന്നു ലോക 
ത്തിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിനാല്‍ മുനേ താങ്കള്‍ 
അഹിംസാദി സാധനകളാല്‍ അനുഭവജ്ഞാനം നേടി ഈ 
ആത്മാവ്‌ ബ്രഹ്മസ്വരൂപവും അവിനാശിയുമാണെന്ന്‌ ധരിക്കുക. 


രണ്ടാം ഖണ്ഡം 


1. തപഃ സന്തോഷമാസ്തിക്യം | 
ദാനമീശ്വര പൂജനം | 
സിദ്ധാന്തശ്രവണം ചൈവ | 
ഹ്രീര്‍മതിശ്ച ജപോ വ്രതം || 

2. ഏതേ ച നിയമാഃ പ്രോക്താ | 
സ്താന്‍ വക്ഷ്യാമി ക്രമാത്‌ ശൃണു || 


3. വേദോക്തേന പ്രകാരേണ 


കൃച്ഛുചാന്ദ്രായണാദിഭിഃ 


ശരീരശോഷണം യ ത്തത്‌ | 


4, കോ വാ മോക്ഷഃ കഥം തേന | 


തപമിത്യുച്യതേ ബുധൈഃ 


സംസാരം പ്രതി പന്നവാന്‍ | 

ഇത്യാലോകനമര്‍ത്ഥജ്ഞാ- 

സ്തപഃ ശംസന്തി പണ്ഡിതാ || 
5. യദൃച്ഛാലാഭതോ നിത്യം | 


പ്രീതിര്‍യാ ജായതേ നൃണാം തത്‌ സന്തോഷം 
വിദുഃ പ്രാജ്ഞാ 


പരിജ്ഞാനൈകതത്പരാഃ 


6. ബ്രഹ്മാദിലോകപര്യന്താത്‌ | 


വിരക്ത്യാ യല്ലഭേദ്‌ പ്രിയം | 


സര്‍വത്ര വിഗത സ്നേഹഃ 


7. ശ്രാതേ ച സ്മാര്‍ത്തേ ച വിശ്വാസോ 


സന്തോഷം പരമം വിദുഃ 


യത്ത ദാസ്തിക്യമുച്യതേ | 
ന്യായാര്‍ജിതധനം ശ്രാന്തേ | 
ശ്രദ്ധയാ വൈദികേ ജനേ | 
അന്യദ്‌ വാ യദ്‌ പ്രദീയന്തേ | 
തദ്‌ ദാനം പ്രോച്യതേ മയാ || 
തപസ്സ്‌, സന്തോഷം, ആസ്തിക്യം, ദാനം, ലജ്ജ, മതി 
ജപം, വ്രതം, ഈശ്വരപൂജ, സിദ്ധാന്ത ശ്രവണം ഇവയാണ്‌ 


പത്തു നിയമങ്ങള്‍. വേദവര്‍ണ്ണിതമായ കൃച്ഛചാന്ദ്രിയണാദി വ്രത 
ങ്ങളാല്‍ ശരീരം ക്ഷീണിപ്പിക്കുന്നത്‌ തപസ്സാണ്‌. മോക്ഷലാഭ 


P 


ത്തെപ്പറ്റിയും ആത്മാവിന്‌ സംസാരബന്ധനം പെടുന്നതിനുള്ള 
കാരണത്തെപ്പറ്റിയും ചിന്തിക്കുന്നത്‌ തപസ്സാകുന്നു. ഈശ്വരേ 
ച്ഛയനുസരിച്ച്‌ എന്തുകിട്ടിയാലും അതില്‍ സന്തോഷവും പ്രസ 
ന്നതയും ഉണ്ടാകുന്നത്‌ സന്തോഷം. സകലതിലും അനാസക്ത 
നായ ബ്രഹ്മാദിദേവലോകപര്യന്തമുള്ള സുഖങ്ങളില്‍ വിരക്തി 
യുണ്ടാവുകയും എന്നിട്ടും മനസ്സ്‌ പ്രസന്നമായിരിക്കുകയും 

ചെയ്യുന്ന അവസ്ഥയാണ്‌ ശ്രേഷ്ഠമായ സന്തോഷം വേദങ്ങ 

ളിലും സ്മൃതികളിലും പറയപ്പെട്ടിട്ടുള്ള ധര്‍മ്മത്തില്‍ ദൃഡമായ 
ആത്മാവോടെ വര്‍ത്തിക്കുക ആസ്തിക്യം ധനം തുടങ്ങിയ 

ആവശ്യവസ്തുക്കള്‍ ദുഃഖിതരായ വേദജ്ഞര്‍ക്കോ ഉത്തമ 

ന്മാര്‍ക്കോ കൊടുക്കുന്നത്‌ ദാനം. 


8. രാഗാദ്യപേതാം ഹൃദയം | 
വാഗദുഷ്ടാനൃതാദിനാ | 
ഹിംസാവിരഹിതം കര്‍മ്മ | 
യത്തദീശ്വരപൂജനം || 

9. സത്യം ജ്ഞാനമനന്തം ച | 
പരാനന്ദം പരം ധ്രുവം | 


പ്രതൃഗിത്യവഗന്തവ്യം | 


വേദന്തശ്രവണം ബുധാഃ 

10. വേദലാകികമാര്‍ഗ്ലേഷു | 
കുത്സിതം കര്‍മ്മയദ്‌ ഭവേത്‌ | 
തസ്മിന്‍ ഭവതി യാ ലജ്ജാ | 
ഫ്രീ? സൈവേതി പ്രകീര്‍ത്തിതാ 
വൈദികേഷു ച സർവേഷു | 
ശ്രദ്ധാ യാ സാ മതിര്‍ ഭവേത്‌ || 


1. ഗുരുണാ ചോപദിഷ്ടോ f പി | 


തത്ര സംബന്ധവരിജിതഃ 


വേദോക്തേനൈവ മാര്‍ഗ്ഗേണ | 


മന്ത്രാഭ്യാസോ ജപഃ സ്മൃതഃ 
12. കല്പസൂത്രേ തഥാ വേദേ | 
ധര്‍മ്മശാസ്ത്രേ പുരാണകേ | 
ഇതിഹാസേ ച വൃത്തിര്‍യാ | 


സ ജപഃ പ്രോച്യതേ മയാ || 


വാഗ്ദോഷം അസത്യഭാഷണം മുതലായ ദോഷങ്ങളില്‍ 
നിന്നും അകന്ന്‌ വിശുദ്ധവാക്ക്‌ രോഗാദിവിമുക്തമായ ഹൃദയം 
ഹിംസ ക്രൂരത തുടങ്ങിയവ ഇല്ലാത്തകര്‍മ്മം എന്നിവയാണ്‌ 
ഈശ്വരപൂജനം. ആത്മാവ്‌ സത്യവും ജ്ഞാനസ്വരൂപവും 
സര്‍വോത്കൃഷ്ടവും നിത്യവും അനന്തവും അന്തര്യാമിയുമാ 
ണ്‌. ഈ സിദ്ധാന്തം നിരന്തരം ശ്രവിച്ച്‌ അതിനു യോജിച്ച്‌ നില 
യില്‍ വിശ്വസിക്കുന്നതാണ്‌ സിദ്ധാന്ത ശ്രവണം. ലൌകികമാര്‍ഗ്ഗ 
ങ്ങളില്‍ സര്‍വസമ്മതമായ കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്നതില്‍ 


സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സങ്കോചമാണ്‌ ലജ്ജ. ഗുരുക്കന്മാ 4. 


രുടെ അനുമതി ലഭിച്ചാലും വേദവിരുദ്ധമാര്‍ഗ്ഗങ്ങല്‍ അവലം 


ബിക്കാതെ വേദോക്തങ്ങളായ ഉപദേശങ്ങളില്‍ പൂര്‍ണ്ണശ്രദ്ധ 
ഉണ്ടായിരിക്കുന്നതാണ്‌ മതി. വേദോക്തവിധിപ്രകാരം വീണ്ടു 
വീണ്ടുമുള്ള മന്ത്രജപമാണ്‌. ജപം. വേദങ്ങലെപ്പോലെ തന്നെ 
ധര്‍മ്മ ശാസ്ത്രങ്ങളിലും പുരാണേതിഹാസങ്ങളിലും മനസ്സ്‌ നിര 
ന്തരം മുഴുകിയിരിക്കുന്നതാണ്‌ എന്റെ അഭിപ്രായത്തില്‍ ജപം. 


13. ജപസ്തു ദ്വിവിധഃ പ്രോക്തോ 
വാചികോ മാനസസ്തഥാ || 


14. വാചികോപാംശുരുച്ചൈശ്ച | 


ദ്വിവിധഃ പരികീര്‍ത്തിതഃ 


മാനസോ മനനധ്യാന | 


ഭേദാത്‌ ദ്വൈവിധ്യമാശ്രിതഃ 
15. ഉച്ചൈര്‍ജപാദുപാംശുശ്ച | 


സഹസ്രഗുണമുച്യതേ | 


മാനസശ്ച തഥോപാംശോഃ 

സഹസ്ര ഗുണമുച്യതേ || 
16. ഉച്ചൈര്‍ജപശ്ച സർവേഷാം | 

യഥോക്തഫലദോ ഭവേത്‌ | 

നീചൈഃ ശ്രോത്രേണ ചേന്മന്ത്ര | 

ശ്രുതശ്ചേന്നിഷ്ഫലം ഭവേത്‌ || 

രണ്ടു വിധത്തിലാണ്‌ ജപം. ഒന്ന്‌ മാനസിക ജപം, മറ്റേത്‌ 
വാചിക ജപം. വാചിക ജപവും രണ്ടു വിധമുണ്ട്‌. ഒന്ന്‌ ഉച്ചം, 
മറ്റേത്‌ ഉപാംശു. അതുപോലെ മാനസിക രൂപവും രണ്ടുവിധ 
മുണ്ട്‌. ഒന്ന്‌ മനനം, മറ്റേത്‌ ധ്യാനം. ഉയര്‍ന്ന സ്വരത്തില്‍ 
ചെയ്യപ്പെടുന്ന ജപത്തേക്കാള്‍ ഉപാംശുജപത്തിന്‌ ആയിരം 
മടങ്ങ്‌ ശ്രേഷ്ഠത്വമുണ്ട്‌. എന്നാല്‍ മന്ത്രങ്ങള്‍ നീചവ്യക്തികളില്‍ 
നിന്ന്‌ ശ്രമിച്ചാല്‍ ഫലമില്ലാതാകും. 
ബ 


മൂന്നാം ഖണ്ഡം 


1. സ്വസ്തികം ഗോമുഖം പദ്മം | 
വീരസിംഹാസനേ തഥാ | 
ഭദ്രം മുക്താസനം ചൈവ | 
മയൂരാസനമേവ ച || 

2. സുഖാസനസമാഖ്യാം ച | 
നവമം മുനിപുംഗവ | 
ജാനൂര്‍വോരന്തരേ കൃത്വാ | 


സമ്യക്‌ പാദതലേ ഉഭേ || 


3. സമഗ്രീവശീരഃ കായഃ 
സ്വസ്തികം നിത്യമഭ്യസേത്‌ | 
സവ്യേ ദക്ഷിണഗുല്‍ഫം തു | 
പൃഷ്ഠപാര്‍ശ്വേ നിയോജയേത്‌ || 
ദക്ഷിണേപി തഥാ സവ്യം | 


ഗോമുഖം തത്‌ പ്രചക്ഷതേ | 


അംഗുഷ്ഠാവധി ഗൃഹ്ണീയാത്‌ | 
ഹസ്താ ഭ്യാം വ്യുത്ക്രമേണ തു || 
5. ഉഠര്‍വോരുപരി വിപേന്ദ്ര | 
കൃത്വാ പാദതലദ്വായം | 
പത്മാസനം ഭവേത്‌ പ്രാജ്ഞ | 
സരര്‍വരോഗഭദയാപഹം | 
6. ദക്ഷിണേതര പാദം തു | 
ദക്ഷിണോരുണി വിന്യസേത്‌ | 
ഭജുകായ സമാസീനോ | 


വീരസനമുദാഹൃതം || 


7. ഗുല്‍ഫഈ തു വൃഷണസ്യാധഃ 


സീവിന്യാഃ പാര്‍ശ്വയോഃ ക്ഷിപേത്‌ | 


പാര്‍ശ്വ പാദ ച പാണിഭ്യാം | 


ദൃഡ്ദം ബധ്വാ സുനിശ്ചലം | 


ഭദ്രാസനം ഭവേദേതദ്വിഷരോഗഃ വിനാശനം || 


8. നിപീഡ്യ സീവനീം സൂക്ഷ്മം | 


ദക്ധിണേതര ഗുല്‍ഫതഃ 
വാമം യാദ്യേന ഗുല്‍ഫേന | 
മുക്താസന മിദം ഭവേത്‌ || 

9. മ്രേഡ്ദാദുപരി നിക്ഷിപ്യ | 
സവ്യം ഗുല്‍ഫം തഥോപരി | 
ഗുല്‍ഫാന്തരം ച സംക്ഷിപ്യ | 
മുക്താസന മിദം മുനേ || 

10. കൂര്‍പ്പരേഗ്രേ മുനിശ്രേഷ്ഠ | 
നിക്ഷിപേന്നാഭിപാര്‍ശ്വയോഃ | 


ഭൂമ്യാം പാണിതല ദ്വന്ദ്വം | 


നിക്ഷിഫ്യൈകാഗ്ര മാനസഃ 

11. സമുന്നതശിരഃ പാദോ | 
ദണ്ഡവത്‌ വ്യോമ്നി സംസ്ഥിതഃ | 
മയൂരാസനമേതദ്സ്യാത്‌ | 
സര്‍വപാപ്പ്രണാശനം || 

12. യേന കേന പ്രകാരേണ | 
സുഖം ധൈര്യം ച ജായതേ | 
തത്‌ സുഖാസനമിത്യുക്ത | 
മശക്തസ്തത്‌ സമാശ്രയേത്‌ || 

13. ആസനം വിജിതം യേന | 
ജിതം തേന ജഗ്രത്തയം | 
അനേന വിധിനായുക്തം | 


പ്രാണായാമം സദാ കുരു | 


മുനേ, ആസനങ്ങള്‍ ഒന്‍പതു വിധമാണ്‌. ee 

ഗോമുഖാനം പദ്മാസനം, വിരാസനം, സിംഹാസനം, ബരദ്രാ 
സനം, മുതക്താസനം, മയൂരാസനം, സുഖാസനം ഇവയാണ്‌ 
അവ. മുട്ടുകളുടെയും തുടകളുടെയും മധ്യേ രണ്ടു കാലുകളും 
ശരിയായ രീതിയില്‍വെച്ച്‌ കഴുത്ത്‌, തല, ദേഹം, എന്നിവ സമാ 
നഭാവേന ധരിക്കുന്നത്‌ സ്വസ്തികാനം. ഈ ആസനം നിത്യവും 
അഭ്യസിച്ചാല്‍ പ്രയാസമുണ്ടാവില്ല. വലതുകാല്‍ മുട്ടിനെ ഇട 
തുഭാഗത്തെ പൃഷ്ഠഭാഗം വരെ കൊണ്ടുപോവുകയും ഇടതു 
കാലിലെ മുട്ടുകളെ വലതുഭാഗത്തെ പൃഷ്ഠഭാഗം വരെ 
കൊണ്ടുപോകുകയും ചെയ്താല്‍ ഗോമുഖാസനമാണ്‌. രണ്ടു 
പാദങ്ങളും രണ്ടു തുടകളിലും വീപരീതഗതിയില്‍ വെച്ച്‌ അവ 
യുടെ തള്ളവിരലുകളെ രണ്ടു കൈകള്‍ കൊമ്ടും പിറകില്‍ 
കൂടി പിടിച്ചു കൊണ്ടിരിക്കുന്നത്‌ പത്മാസനമാണ്‌. ഇത്‌ സര്‍വ 
രോഗം ഭയവും ശമിപ്പിക്കുന്നതാണ്‌. ഇടതു കാല്‍ വലത്തു തുട 
യില്‍ വെച്ച്‌, ശരീരം നിവര്‍ത്തിവെച്ച്‌, ഇരിക്കുന്നതാണ്‌ വീരാ 
സനം. രണ്ടു മുട്ടുകളെയും മേഡ്യത്തിനു താഴെയായി പാര്‍ശ്വ 
ങ്ങളില്‍ വെച്ച്‌ രണ്ടു കരങ്ങലാലും പാര്‍ശ്വഭാഗത്തെയും പാദ 
ങ്ങളെയും ദൃവ്ദമായി ബന്ധിച്ച്‌ ഇരിക്കുന്നതാണ്‌ ഭദ്രാസനം. 
ഇത്‌ വിഷസംബന്ധികളായ രോഗങ്ങള്‍ നശിപ്പിക്കുന്നതാണ്‌. 
സീവനിയിലുള്ള ലഘുവായ രേഖയെ വലതുകാല്‍ മുട്ടുകൊ 
ണ്ടമര്‍ത്തി വലത്തെ മുട്ടുകൊണ്ട്‌ ഇടത്തെതിനെ അമര്‍ത്തുന്ന 
താണ്‌ മുക്താസനം. ഉള്ളംകൈകള്‍ രണ്ടും ഭൂമിയില്‍ വെച്ച്‌ 
കൈമുട്ടുകളുടെ അഗ്രഭാഗങ്ങളെ നാഭിയുടെ ഇരുപാര്‍ശ്വങ്ങ 
ളിലും സ്ഥാപിച്ച്‌ ശിരസ്സും കാലുകളും പൊക്കി ആകാശത്തില്‍ 
വടി പോലെ സ്ഥിതിചെയ്യുന്നതാണ്‌ മയൂരാസനം. ഇത്‌ സര്‍വ 
പാപഹരമാകുന്നു. ശരീരത്തിന്‌ സുഖം ലഭിക്കത്തക്ക വിധം 
ധൈര്യമായി ഇരിക്കുന്നതാണ്‌ സുഖാസനം. ദുര്‍ബലരായ 
സാധാരണക്കാര്‍ക്ക്‌ ഈ ആസനം സ്വീകരിക്കാം. എല്ലാ ആസ 
നങ്ങളും ഉത്തമമായ രീതിയില്‍ അനുഷ്ഠിക്കാന്‍ കഴിയുന്ന 
വര്‍ക്ക്‌ ത്രിലോകത്തെയും ജയിക്കാന്‍ കഴിയും. യോഗധാരണാ 
യുക്തനായി താങ്കള്‍ സദാ പ്രാണായാമം ചെയ്യുക. 


നാലാം ഖണ്ഡം 


1. ശരീരം താവദേവ സ്യാത്‌ | 
ഷണ്ണവത്യംഗുലാത്മകം | 
ദേഹമധ്യേ ശിഖിസ്ഥാനം | 
തപ്തജാംബൂനദ്പ്രഭം || 

2. ത്രികോണം മനുജാനാം തു | 
സത്യയുക്തം ഹി സാംകൃതേ | 
ഗുദാത്തു ദ്ധ്യംഗുലാദുര്‍ധ്വം | 
മേഡ്യാത്തു ദ്ധ്യംഗുലാദധഃ || 

3. ദേഹമധ്യം മുനിപ്രോക്ത | 
മനുജാനീഹി സാംകൃതേ | 
കന്ദസ്ഥാനം മുനിശ്രേഷ്ഠ | 


മൂലാധാരാന്നവാംഗുലം || 


4. ചതുരംഗുലമായാമ | 
വിസ്താരം മുനിപുംഗവ | 
കുക്കുടാണ്ഡസമാകാരം | 
ഭൂഷിതം തു ത്വഗാദിഭിഃ || 

5. തന്മധ്യേ നാഭിരിത്യുക്തം | 
യോഗജൈഞര്‍മുനി പുംഗവ | 
കന്ദമധ്യസ്ഥിതാ നാഡീ | 
സുഷുമ്നേതി പ്രകീര്‍ത്തിതാ || 

6. തിഷ്ഠന്തി പരിതസ്തസ്യ | 
നാഡ്യോ ഹി മുനിപുംഗവ | 
ദ്വിസപ്തതി സഹസ്രാണി | 
താസാം മുഖ്യാശ്ചതുര്‍ദശ || 

7. സുഷുമിനാ, പിംഗളാ, തദ്വ | 
ദിഡാ, ചൈവ സരസ്വതീ | 
പൂര്‍ഷാ, ച വരുണാ, ചൈവ | 
ഹസ്തി ജിഹ്വാ, യശസ്വിനീ || 

8. അലംബുസാ, കുഹൂ, ശ്ചൈവ | 
വിശ്വോദരി, തപസ്വിനീ | 
ശംഖിനീ ചൈവ ഗാന്ധാരാ | 
ഇതി മുഖ്യാശ്ചതുര്‍ദശ || 

9. ആസാം മുഖ്യാസ്തിര്സസ്ധ്രിഷ്വേ 

കോത്തമോത്തമാ 
ബ്രഹ്മനാഡീതി സാ പ്രോക്താ | 
മുനേ വേദാന്തവേദിഭിഃ || 

10. ഷഷ്ഠമധ്യസ്ഥിതേനാസ്ഥാ | 
വീണദണ്ഡേന സുവ്രത | 
സഹ മസ്തക പര്യന്തം | 
സുഷുമ്നാ സുപ്രതിഷ്ഠിതാ || 


മനുഷ്യശരീരം അവരവരുടെ കൈക്കൊണ്ടളന്നാല്‍ 
തൊണ്ണൂറ്റാറ്‌ അംഗുലമാണ്‌. ശരീരമധ്യത്തിലാണ്‌ അഗ്നിയുടെ 
സ്ഥാനം അതിന്റെ നിറം കനലില്‍ കാച്ചിയ സ്വര്‍ണ്ണതുല്യമാ 
ണ്‌. ത്രികോണാകൃതിയാണതിന്‌. ഞാന്‍ പറയുന്നത്‌ ശരിയാ 
കുന്നു. ഗുദം മുതല്‍ രണ്ടംഗുലം താഴെ സ്ഥിതിചെയ്യുന്ന 
ഭാഗത്തെ ശരീരത്തിന്റെ മധ്യഭാഗമെന്നു പറയണം. അതു തന്നെ 
മൂലാധാരം. അവിടെ നിന്നും ഒന്‍പതംഗുലം മുകളില്‍ കന്ദം 
നിലകൊള്ളുന്നു. അതിന്റെ നീളവും വീതിയും നാലംഗുലം 
വീതമാണ്‌ അതിന്റെ ആകൃതി കോഴിമുട്ടയ്ക്കു സമം. അത്‌ 
പുറമെ തൊലി കൊണ്ടും മറ്റും പൊതിഞ്ഞിരിക്കുന്നു. കന്ദസ്ഥാ 
നത്തിന്‌ നടുക്കാണ്‌ നാഭി. കന്ദ മധ്യേസ്ഥിതി ചെയ്യുന്ന 
നാഡിയെ സുഷുമ്നാ നാഡി എന്നു പറയുന്നു. അതിന്റെ നാലു 
ഭാഗത്തും എഴുപത്തീരായിരം നാഡികളുണ്ട്‌. അവയില്‍ 
സുഷുമ്ന, പിംഗള, ഇഡ, സരസ്വതി, പൂഷാവരുണ, ഹസ്തി, 
ജിഹ്വ, യശസ്വിനി, അലംബുസ, കുഹു, വിശ്വോദരി, പയസ്വി 


നി, ശംഖിനീ, ഗാന്ധാര എന്നീ പതിന്നാലു നാഡികള്‍ മുഖ്യമാ 
ണെന്ന്‌. ഈ പതിന്നാലു നാഡികളില്‍ മൂന്നെണ്ണം എല്ലാത്തിലും 
മുഖ്യമാണ്‌. ഈ മൂന്നു നാഡികളില്‍ സുഷുമ്ന എന്ന നാഡി 
സര്‍വശ്രേഷ്ഠമാണ്‌. മുതുകിന്റെ മധ്യഭാഗത്തായി സ്ഥി ചെയ്യു 
ന്ന മേരു ദണ്ഡം അസ്ഥികളുടെ സമൂഹം തന്നെ. അതില്‍ 
നിന്നും പുറപ്പെടുന്ന സുഷുമ്നാ നാഡി ശിരസ്സുവരെ നീണ്ടു 


കിടക്കുന്നതാണ്‌. 

1. നാഭികന്ദാദധഃ സ്ഥാനം | 
കുണ്ഡല്യാദ്ധ്യംഗുലം മുനേ | 
അഷ്ടപ്രകൃതിരൂപാ സാ | 
കുണ്ഡലീ മുനി സത്തമ || 


12. യഥാവദ്വായുചേഷ്ടാം ച | 


ഡജലാന്നാദീനി നിതൃശഃ 
പരിതഃ കന്ദപാര്‍ശ്വേഷു | 


നിരുദ്ധ്യൈവ സദാ സ്ഥിതാ || 


13. സ്വമുഖേന സമാവേഷ്ട്യ | 
ബ്രഹ്മരന്ധ്രമുഖം മുനേ | 
സുഷുമ്നായാ ഇഡാ സവ്യേ | 


ദക്ഷിണേ പിംഗലാ സ്ഥിതാ || 


12. സരസ്വതീ കുഹൂശ്ഷചൈവ | 
സുഷുമ്നാ പാര്‍ശ്വയോ സ്ഥിതേ | 
ഗാന്ധാരോ ഹസ്തി ജിഹ്വാ ച | 


ഇഡായാഃപൃഷ്ഠപാര്‍ശ്വയോഃ || 


15. പൂഷാ യശസ്വിനീ ചൈവ | 
പിംഗലാ ഷഷ്ഠപൂര്‍വയോഃ | 
കുഹോശ്ച ഹസ്തി ജിഹ്വായാഃ | 


മധ്യേ വിശ്വോദരീ സ്ഥിത || 


16. യശന്ധിന്യാ കുഹോര്‍മധ്ധേ | 
വരുണാ സുപ്രതിഷ്ഠിതാ | 
പുഷായാശ്ച സരസ്വത്യാ | 
മധ്യേ പ്രോക്താ യശസ്വിനീ || 

17. ഗാന്ധാരായാ സരസ്വത്യാ | 
മധ്യേ പ്രോക്താ ച ശംഖിനീ | 
അലംബുസാ സ്ഥിതാ പായു | 


പര്യന്തം കന്ദമധ്യയാ || 


18. പൂര്‍വഭാഗേ സുഷുമ്നായാഃ 


രാകായാഃ സംസ്ഥിതാ കുഹുഃ 
അധശ്ചോര്‍ധ്വം സ്ഥിതാ നാഡീ | 


യാമ്യ നാസാന്തമിഷ്യതേ || 


19. ഇഡാ തു നവ്യനാസാന്തം | 
സംസ്ഥിതാ മുനിപുംഗവ | 
യശസ്വിനീ ച വാമസ്യ | 


പാദാംഗുഷ്ഠാന്തമിഷ്യതേ || 


20. പൂഷാ വാമാക്ഷിപര്യന്താ | 


പിംഗലായാസ്തു പൃഷ്ഠതഃ 


പയസ്വിനീ ച യാമ്യസ്യ കര്‍ണ്ണാന്തം പ്രോച്യതേ 
ബുധൈഃ 


21. സരസ്വതീ തഥാ ചോര്‍ധ | 
ഗതാ ജിഹ്വാ തഥാ മുനേ | 
ഹസ്തി ജിഹ്വാ തഥാ സവ്യ | 


പാദാംഗുഷ്ഠാന്ത മിഷ്യതേ || 


22. ശംഖിനീ നാമ യാ നാഡീ | 
സവ്യകര്‍ണ്ണാന്ത മിഷ്യതേ | 
ഗാന്ധാരാ സവ്യനേത്രാന്താ | 
പ്രോക്താ വേദാന്ത വേദിഭിഃ | 


വിശ്വോദരാദിധാ നാഡീ കന്ദമധ്യേ വ്യവസ്ഥിതാ || 


നാഭീ കന്ദത്തില്‍ നിന്ന്‌ രണ്ടംഗുലം താഴെ അഷ്ട്പകൃതി 
യോടു കൂടിയ കുണ്ഡലിനി സ്ഥിതി ചെയ്യുന്നു. അത്‌ വായു 
ചേഷ്ടുയെയും ജലാന്നങ്ങളെയും അവരോധിച്ചു കൊണ്ടു സദാ 
കന്ദത്തിന്റെ രണ്ടു വശങ്ങളെയും മറച്ച്‌ ബ്രഹ്മരസ മുഖത്തെ 
സ്വമുഖത്താല്‍ മറച്ച്‌ നിലകൊളളുന്നു. സുഷുമ്നാ നാഡിയുടെ 
ഇടതു ഭാഗത്ത്‌ ഇഡയും വലതു ഭാഗത്ത്‌ പിംഗളയും സുഷു 
മ്നയുടെ രണ്ടു വശങ്ങളിലും സരസ്വതിയും കുഹുവും നികൊ 
ളളുന്നു. ഇഡയുടെ പുറകില്‍ ഗാന്ധാരയും പൂര്‍വഭാഗത്ത്‌ 
ഹസ്തി ജിഹ്വയും കുഹുവിനും ഹസ്തി ജിഹ്വക്കും മധ്യേ 
വിശ്വോദരിയും നിലകൊള്ളുന്നു. തപസ്വിനിക്കും കുഹുവിനും 
മധ്യേ വരുണാ നാഡിയും പുഷാവിനും സരസ്വതിക്കും മധ്യേ 
പയസ്വിനിയും ഗാന്ധാര സരസ്വതി എന്നിവയുടെ മധ്യേ ശംഖി 
നിയും സ്ഥിതി ചെയ്യുന്നു. നാഭികന്ദത്തിന്റെ മധ്യഭാഗത്തു 
നിന്നും ഗുദം വരെ അലംബുസ എന്ന നാഡി പോയിട്ടുണ്ട്‌. 
സുഷുമ്നക്ക്‌ രാകാ എന്നു പേര്‍ ഉണ്ട്‌ അതിന്റെ പൂര്‍വഭാഗ 
ത്തായി കുഹു എന്ന നാഡി താഴെയും മുകളിലും സ്ഥിതി 
ചെയ്യുന്നു. അത്‌ വലത്തെ നാസികാരന്ദ്രം വരെ നീണ്ടു കിട 
ക്കുന്നു. ഇഡാ നാഡി ഇടത്തെ നാസികാരന്ദ്രം വരെയാണ്‌. 
യശസ്വിനീ നാഡി വലതുകാലിന്റെ തള്ളവിരല്‍ വരെയും പൂഷാ 
എന്ന നാഡി പിംഗളയുടെ പുറകില്‍ കൂടി വലതു കണ്ണു 
വരെയും വ്യാപിച്ചിരിക്കുന്നു. പയസ്വിനി വലതു ചെവി 
വരെയും സരസ്വതി മുകളില്‍ നാക്കു വരെയും ഹസ്തി ജിഹ്വ 
ഇടതു കാലിന്റെ തള്ളവിരല്‍ വരെയും വ്യാപിച്ചിരിക്കുന്നു. 
ശംഖിനി എന്ന നാഡി ഇടത്തെ കണ്ണു വരെയും പോയിട്ടുണ്ട്‌. 
വിശ്വോദരമെന്ന നാഡി നാഭി കന്ദത്തിന്റെ മധ്യഭാഗത്തായി 


സ്ഥിതി ചെയ്യുന്നു. 


K 


23. പ്രാണോപാനസ്തഥാ വ്യാനഃ | 
സമാനോദാന ഏവ ച || 
24. നാഗഃ കുര്‍മ്മശ്ച കൃകരോ | 


ദേവദത്തോ ധനഞ്ജയഃ 


ഏതേ നാഡീഷു സര്‍വാസു | 
ചരന്തി ദശ വായവഃ || 
25. തേഷു പ്രാണാദയഃ പഞ്ച | 
മുഖ്യാ പഞ്ചസു സൂവ്രത | 
പ്രാണ സംജ്ഞസ്തഥാപാനഃ | 
പൂജ്യഃ പ്രാണസ്തയോര്‍മുനേ || 
26. ആസ്യനാസികയോര്‍മധ്ധയേ | 
നാഭിമധ്യേ തഥാ ഹൃദി | 
പ്രാണസംജ്ഡേോ f നിലോനിത്യം | 
വര്‍ത്തതേ മുനിസത്തമ || 
27. അപാനോ വര്‍ത്തതേ നിത്യം | 
ഗുദമധ്യരുജാനുഷു | 
ഉദരേ കകലേ കട്യാം | 
നാഭ ജംഘേ ച സുവ്രത || 
28. വ്യാനഃ ശ്രോത്രാക്ഷിമധ്യേ ച | 
കകുദ്ഭ്യാം ഗുല്‍ഫയോരപി | 
പ്രാണസ്ഥാനേ ഗളേ ചൈവ | 


വ്ത്തതേ മുനിപുംഗവ || 


29. ഉദാനസംജേഞാ വിജേഞേയഃ 
പാദയോ ഹസ്തയോരപി | 


സമാനഃ സര്‍വദേഹേഷു | 


വ്യാപ്യതിഷ്ഠത്യ സംശയഃ 
30. നാഗാദി വായവഃ പഞ്ച | 

ത്വഗസ്ഥ്യാദിഷു സംസ്ഥിതഃ | 

നിശ്വാസോച്ഛ്യാസകാസാശ്ച 

പ്രാണകര്‍മ്മ ഹിസാംകൃതേ | 

അപാനാഖ്യസ്യ വായോസ്തു | 

വീണ്‍മൂത്രാദി വിസര്‍ജ്ജനം || 

പ്രാണന്‍, അപാനന്‍, വ്യാനന്‍, സമാനന്‍, ഉദാനന്‍, നാഗം, 

കൂര്‍മ്മം, കൃകരം, ദേവദത്തം, ധനഞ്ജയം എന്നീ പത്തു വായു 
ക്കള്‍ സര്‍വനാഡികളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവ 
യില്‍ പ്രാണന്‍ തുടങ്ങിയ അഞ്ചു വായുക്കള്‍ പ്രധാനമാണ്‌. 
പ്രാണനും അപാനനുമാണ്‌ കൂടുതല്‍ മഹത്വം. പ്രാണാപാന 
ങ്ങള്‍ മുഖത്തും മൂക്കിന്റെ മധ്യഭാഗത്തും നാഭിയിലും ഹൃദയ 
ത്തിലും സദാ കഴിയുന്നു. അപാനന്‍ ഗുദം ഉപസ്ഥം തുട മുട്ട്‌ 


ഉദരം കടി പ്രദേശം നാഭി എന്നിവയില്‍ സ്ഥിചെയ്യുന്നു. 
വ്യാനന്‍ ചെവികളിലും കണ്ണുകളിലും സ്‌കന്ധത്തിലും സ്ഥിതി 


P 


ചെയ്യുന്നു. ഉദാനന്‍ ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. രനും ഇഡയുടെത്‌ വിരാട്ടും ആകുന്നു. പൂഷാനാഡിയുകഒ 


നാഗം തുടങ്ങിയ അഞ്ചു വായുക്കള്‍ ചര്‍മ്മത്തിലും അസ്ഥി ദേവത പൂഷാവ്‌ എന്നു പേരുള്ള സൂര്യനും വരുണ നാഡിയുടെ 
മുതലായവയിലും സ്ഥിതി ചെയ്യുന്നു. ശ്വാസോച്ഛ്വാസവും ദേവത വായുവും ഹസ്തി ജിഹ്വയുടെത്‌ വരുണനും യശസ്വി 


കാസവും പ്രാണവായുവിന്റെ കര്‍മ്മങ്ങളാണ്‌. മലമൂത്രവി നിയുടേത്‌ ഭാസ്കരനും അലംബയുടേത്‌ വരുണനു 


സര്‍ജ്ജനാദികള്‍ അപാനന്റെ പ്രവര്‍ത്തനങ്ങളാണ്‌. ഗാന്ധാരിയുടേത്‌ ചന്ദനും കുഹുവിന്റെത്‌ ക്ഷുത്തും ശംഖി 


31. സമാനഃ സര്‍വസാമീപ്യം | 


കരോതി മുനിപുംഗവ ॥ 39. വിശ്വോദരാഭിധായാസ്തു 
32. ഉദാനഃ ഈര്‍ധ്വഗമനം | ഭഗവാന്‍ പാവകഃ പതി | 


ഇഡായാം ചന്ദ്രമാ നിത്യം | 


കരോത്യേവ ന സംശയഃ 


വ്യാനോ വിവാദ കൃത്‌ പ്രോക്തോ | ചരത്യേവ മഹാമുനേ || 
| 40. പിംഗളായാം രവിസ്തദ്വത്‌ | 


മുനേ വേദാന്ത വേദിഭിഃ 
മുനേ വേദവിദാം വര | 


33. ഉദ്ഗാരാദി ഗുണാ പ്രോക്താഃ 


വ്യനാഖ്യസ്യ മഹാമുനേ | പിംഗളായാമിഡായാം തു | 
ധനഞ്ജയസ്യ ശോഭാദി | വായോഃ സംക്രമണം തു യത്‌ | 
കര്‍മ്മപ്രോക്തം ഹി സാംകൃതേ || 41. തദുത്തരായണം പ്രോക്തം | 

34. നിമീലനാദികര്‍മ്മസ്യ | മുനേ വേദാന്ത വേദിഭിഃ 
ക്ഷുധാ തു കൃകരസ്യ ച | ഇഡായാം പിംഗലായാം തു | 
ദേവദത്തസ്യ വിപ്രേന്ദ | പ്രാണ സംക്രമണം മുനേ || 
തന്ദ്രീകര്‍മ്മ പ്രകീര്‍ത്തിതാ || 42. ദക്ഷിണായമനിത്യുക്തം | 

36. സുഷുമ്നായാ ശിവോ ദേവഃ | പിംഗലായാമിതി ശ്രുതി | 


ഇഡാ പിംഗളയോ സന്ധിം | 


ഇഡായാ ദേവതാ ഹരിഃ 


പിംഗളായാഃ വിരിഞ്ചിഃ സ്യാത്‌ | യദാ പ്രാണഃ സമാഗത || 
സരസ്വത്യാ വിരാട്‌ മുനേ || 43. അമാവാസ്യാ തദാ പ്രോക്താ | 
36. പുഷാധിദേവതാ പ്രോക്താ | ദേഹേ ദേഹ ഭൃതാം വര | 
വരുണോ വായു ദേവതാ | മൂലാധാരം യദാ പ്രാണഃ 
ഹസ്തിജിഹ്വാദിധായാസ്തു | പ്രവിഷ്ടഃ പണ്ഡിതോത്തമ || 
വരുമോ ദേവതാ ഭവേതി || 44. തദാദ്യം വിഷുവം പ്രോക്തം | 
37. തപന്ധിന്യാ മുനി ശ്രേഷ്ഠ | തപസൈസ്താപസോത്തമ | 
ഭഗവാന്‍ ഭാസ്കര സ്തഥാ | പ്രാണസംജേഞാമുനിശ്രേഷ്ഠ | 
അലംബുസായാ അംബാത്മാ | മൂര്‍ധാനം പ്രവിശേദ്യദാ || 
വരുണഃ പരികീര്‍ത്തിതഃ || 45. തദന്ത്യം വിഷുവും പ്രോക്തം | 
38. കുഹോ ക്ഷുദ്ദേവതാ പ്രോക്താ | താപസൈസ്തത്വചിന്തകൈഃ | 
ഗാന്ധാരീ ചന്ദ്രദേവതാ | നിശ്ചാസോച്ഛ്യാസനം സര്‍വം 
ശാഖിന്യശ്ചന്്രമാസ്തദ്വത്‌ | മാസാ നാം സംക്രമോ ഭവേത്‌ || 
പയന്ധിന്യാഃ പ്രജാപതി || 46. ഇഡായാഃ കുണ്ഡലിസ്ഥാനം | 


യദാ പ്രാണഃ സമാഗതഃ 
സമാനന്റെ കൃത്യം ശരീരത്തം സമാനനിലയില്‍ നില 


നിര്‍ത്തുകയെന്നതാണ്‌. ഉദാനന്‍ സദാ മുകളിലോട്ട്‌ ഗമിക്കുന്നു. സോമഗ്രഹണ മിത്യുക്തം | 
വ്യാനന്‍ ധ്വനി വ്യഞ്ജകമാണ്‌. ഉദ്ഗാരാദി ഗുണങ്ങള്‍ നാഗത്തി തദാ തത്വ വിദാം വര || 


ന്റെതാണ്‌. ധനഞ്ജയന്‍ ശരീരശോഭ വളര്‍ത്തുന്നു. കൂര്‍മ്മ 47 യദാ പിംഗളയാ പ്രാണഃ 


ത്തിന്റെ പ്രേരണയാലാണ്‌ നേത്രോന്മീലനം നടക്കുന്നത്‌. കൃക 


കുണ്ഡലിസ്ഥാനമാഗതഃ 
രവായു വിശപ്പും ദാഹവും ഉണ്ടാക്കുന്നു. ദേവദത്തത്തിന്റെ 


തദാ തദാ ഭവേത്‌ സൂര്യഗ്രഹണം മുനിപുംഗവ || 
കൃത്യം ആലസ്യമാണ്‌. സുഷുമ്നാ നാഡിയുടെ ദേവത ശങ്ക 


നിയുടെത്‌ ചന്ദ്രനും പയസ്വിനിയുടെത്‌ പ്രജ്പതിയും ആണ്‌. 


Ss 


ഠ 


le 


I 


അഗ്നിയാണ്‌ വിശ്വേദര എന്ന നാഡിയുടെ ദേവത. ഇഡാ 

നാഡിയില്‍ ചന്ദ്രനും പിംഗളയില്‍ സൂര്യനും നിത്യവും സഞ്ചി 
ര്കുകന്നു. പിംഗള ഇഡാ എന്നീ നാഡികളുടെ സംവത്സര 
സംബന്ധിയായ്‌ പ്രാണമയസൂര്യന്റെ സംക്രമണത്തെയാണ്‌ 
വേദാന്തികള്‍ ുത്തരായണമെന്ന്‌ പറയുന്നത്‌ അതുപോലെ 
ഇഡയില്‍ നിന്നും പിംഗളയിലേക്കുള്ള സൂര്യന്റെ സ്രകമ 
ണത്തെ ദക്ഷിണായനമെന്ന്‌ പറയുന്നു. പ്രാണന്‍, ഇഡ, പിംഗള 
എന്നിവയുടെ സന്ധിയിലെത്തുമ്പോള്‍ ശരീരത്തില്‍ തന്നെ 
അമാവാസി വരുന്നു. പ്രാണന്‍ മൂലധാരത്തില്‍ പ്രവേശിക്കു 
മ്പോള്‍ അത്‌ അന്തിമവിഷുവയോഗത്തില്‍ സ്ഥിതി ചെയ്യന്നു 
വെന്ന്‌ പറയുന്നു. എല്ലാ ഉച്ഛാസ നിശ്വാസങ്ങളും മാസ സംക്രാ 
ന്തിയാണെന്ന്‌ പറയപ്പെട്ടിരിക്കുന്നു. ഇഡ മുഖേന പ്രാണന്‍ 
കുണ്ഡലിനീ സ്ഥാനത്തെത്തു മ്പോള്‍ ചന്ദ്രഗഹണസമയമെന്ന്‌ 
പറപ്പെടുന്നു. എന്നാല്‍ പിംഗളനാഡിയില്‍ നിന്നും പ്രാണന്‍ 
കുണ്ഡലിനിയില്‍ വരുമ്പോള്‍ അത്‌ സൂര്യഗ്രഹണമാണ്‌. 
48. ്രീപര്‍വതം ശിരഃസ്ഥാനേ | 

കേദാരം തു ല ലാടകേ | 

വാരാണസീ മഹാവപ്രാജ്ഡ് | 

ഭ്രുവോര്‍്ഘാണസ്യ മധ്യമേ || 
49. കുരുക്ഷേത്രം കുച സ്ഥാനേ | 

പ്രായഗം ഹൃത്‌ സരോരുഹേ | 

ചിദംബരം തു ഹൃന്മധ്യേ | 

ആധാരേ കവലാലയം || 
50. ആത്മതീര്‍ത്ഥം സമുത്സൃജ്യ | 

ബഹിസ്തീര്‍ത്ഥാനി യോ വ്രജേത്‌ | 


കരസ്ഥം സ മഹാരത്നം ത്യക്ത്വാ കാചം 
വിമാര്‍ഗ്ഗതേ 


51. ഭാവതീര്‍ത്ഥം പരം തീര്‍ത്ഥം | 
പ്രമാണം സര്‍വകര്‍മ്മസു | 
അന്യഥാലിഗതേ കാന്താ | 
അന്യഥാലിംഗതേ സുതാ || 

52. തീര്‍ത്ഥാനിതോയപൂര്‍ണാനി | 
ദേവാന്‍ കാഷ്ഠാദി നിര്‍മ്മിതാന്‍ | 
യോഗിനോ ന പ്രപൂജ്യന്തേ | 
സ്വാത്മപ്രത്യയ കാരണാത്‌ || 

53. ബഹിസ്തീര്‍ത്ഥാത്‌ പരം തീര്‍ത്ഥ | 
മന്തസ്തീര്‍ത്ഥം മഹാമുനേ | 
ആത്മതീര്‍ത്ഥം മഹാതീര്‍ത്ഥം | 
അന്യത്തീര്‍ത്ഥം നിരര്‍ത്ഥകം || 

54. ചിത്തമന്തര്‍ഗതം ദുഷ്ട്‌ം | 
തീര്‍ത്ഥസ്നാനൈര്‍ന ശുദ്ധ്യതി | 
ശതശോപി ജലൈര്‍ധതം | 


സുരാഭാണ്ഡമിവാശുചി | 


55. വിഷുവായനകാലേഷു | 
ഗ്രഹണേ ചാന്തരേ സദാ | 
വാരാണസ്യാദികേ സ്ഥാനേ | 


സ്നാത്വാ ശുദ്ധോ ഭവേന്നരഃ 


56. ജ്ഞാനയോഗപരാണാം തു | 
പാദപ്രക്ധാളനം ജലം | 
ഭാവശുദ്ധ്യര്‍ത്ഥമജ്ഞാനം | 


തത്തീര്‍ത്ഥം മുനിപുംഗവ | 


ശിരസ്സില്‍ ശ്രീ ശൈലമെന്ന തീര്‍ത്ഥവും നെറ്റിയില്‍ കേദാ 
രതീര്‍ത്ഥവും മൂക്കിനും പുരികങ്ങള്‍ക്കും മധ്യേ വാരാണ 
സിയും സ്തനദ്വയസ്ഥാനത്ത്‌ കുരുക്ഷേത്രവും ഹൃദയമധ്യ 
ത്തില്‍ ചിദംബരതീര്‍ത്ഥവും മൂലാധാരത്തില്‍ കവലാലയ 
തീര്‍ത്ഥവും സ്ഥിതി ചെയ്യുന്നു. ആത്മതീര്‍ത്ഥം സര്‍വതീര്‍ത്ഥ 
ത്തിലും ശ്രേഷ്ഠമാണ്‌. ഈ തീര്‍ത്ഥങ്ങള്‍ കൈവിട്ട്‌ ബാഹ്യ 
തീര്‍ത്ഥങ്ങളില്‍ അലയുന്ന മനുഷ്യന്‍ കൈയിലിരിക്കുന്ന 
രത്നം കളഞ്ഞ്‌ കാചം അന്വേഷിക്കുന്നവനാണ്‌. ഭാവമയ 
തീര്‍ത്ഥമാണ്‌ സര്‍വോത്കൃഷ്ട തീര്‍ത്ഥം ഭാര്യയെയും പുത്രി 
യെയും ആലിംഗനം ചെയ്യുമെങ്കിലും ആലിംഗനത്തിലെ ഭാവ 
ത്തില്‍ അന്തരമുണ്ടല്ലോ. യോഗികള്‍ക്ക്‌ ആത്മതീര്‍ത്ഥത്തില്‍ 
വിശ്വാസമുള്ള തുകൊണ്ട്‌ അവര്‍ ജലമയതീര്‍ത്ഥങ്ങളില്‍ 
സ്നാനം ചെയ്യുകയോ കല്ല്‌, മരം, മുതലായവ കൊണ്ട്‌ തീര്‍ത്ത 
പ്രതിമകള്‍ പൂജിക്കുകയോ ചെയ്യുന്നില്ല. ആത്മതീര്‍ത്ഥത്തിന്റെ 
മുന്നില്‍ മറ്റു ദീര്‍ത്ഥങ്ങള്‍ വെറുതെയാണ്‌. ശരീരത്തിനുള്ളിലെ 
ദൂഷിച്ചചിത്തം ബാഹ്യതീര്‍ത്ഥങ്ങളില്‍ മജ്ജനം ചെയ്തതു 
കൊണ്ടു മാത്രം ശുദ്ധമാകുന്നില്ല. മദ്യം നിറച്ച കുടം എത്ര 
പ്രാവശ്യം പുറമെ കഴുകിയാലും ദുര്‍ഗന്ധമുക്തമാവില്ല. ശരീ 
രത്തില്‍ തന്നെ വിഷുവയോഗവും ഉത്തരായണദക്ഷിണായന 
ങ്ങള്‍ സൂര്യഗ്രഹണവും ചന്ദ്രഗഹണവും നടക്കുന്നു. മൂക്കി 
നും പുരികത്തിനും മദ്ധ്യേ സ്ഥിതി ചെയ്യുന്ന വാരാണസി മുത 
ലായ തീര്‍ത്ഥങ്ങളില്‍ ബാവനയോടെ സ്നാനം ചെയ്താല്‍ മനു 
ഷ്യന്‌ പരിശുദ്ധി ലഭിക്കും. ജ്ഞാനികളുടെ അന്തഃകരണ 
ശുദ്ധിക്ക്‌ ജ്ഞാന യോഗത്ല്പരരായ യോഗികളുടെ കാലു കഴി 
കിയ വെള്ളം മികച്ച തീര്‍ത്ഥമാണ്‌. 


57. തീര്‍ത്ഥേ ദാനേ തപേ യജേഞ | 
കാഷ്റേ പാഷാണകേ സദാ | 
ശിവം പശ്യതി മൂഡ്മാത്മാ | 
ശിവേദേഹേ പ്രതിഷ്ഠിതേ || 

58. അന്തസ്ഥം മാം പരിത്യജ്യ | 
ബഹിഷ്ഠം യസ്തു സേവതേ | 
ഹസ്തസ്ഥം പിണ്ഡമുത്സൃജ്്യ | 
ലിഹേത്‌ കൂര്‍പ്പരമാത്മനഃ || 

59. ശിവമാത്മനി പശ്യന്തി | 


പ്രതിമാസ്യ ന യോഗിനഃ 


അജ്ഞാനാം ഭാവനാര്‍ത്ഥായ | 


പ്രതിമാ പരികല്പിതാ || 


60. അപൂര്‍വമപരം ബ്രഹ്മ | 
സ്വാത്മാനം സത്യമദ്വയം | 
പ്രജ്ഞാനഘനമാനന്ദംയഃ | 
പശ്യതി സ പശ്യതി || 

61. നാഡീപുഞ്ജം സദാസാരം | 
നരഭാവം മഹാമുനേ | 
സമുത്സു ജ്യാത്മനാത്മാന | 
മഹമിത്യേവ ധാരയ || 

62. അശരീരം ശരീരേഷു | 
മഹാന്തം വിഭൂമിശ്വരം | 
ആനന്ദമക്ഷരംസാക്ഷാത്‌ | 
മത്വാ ധീരോ നു ശോചതി || 

63. വിഭേദജനകേ ജ്ഞാനേ | 
നഷ്ടേ ജ്ഞാന ബലാന്മുനേ | 
ആത്മനോ ബ്രഹ്മണോ ഭേദ | 


മസന്തം കിം കരിഷ്യതി || 


മംഗളരൂപിയായ ഈശ്വരന്‍ ഈ ശരീരത്തില്‍ തന്നെ 
സ്ഥിതിചെയ്യുന്നു. അദ്ദേഹത്തെ അറിയാത്ത അജ്ഞാനി 
തീര്‍ത്ഥം ജലം യജ്ഞം വിറക്‌ കല്ല്‌ എന്നിവയില്‍ പരാത്മാ 
വിനെ തേടുന്നു. പരാത്മാവായ എന്നെ വിരട്ട്‌ കേവലം സ്ഥൂല 
പ്തിമകളെ പൂജിക്കുന്ന ജീവന്‍ കൈയിലിരിക്കുന്ന ഭക്ഷണം 
കൈവിട്ട്‌ കൈമുട്ടുകള്‍ നക്കുന്നു. യോഗികള്‍ തന്റെ ആത്മാ 
വില്‍ തന്നെ പരമാത്മാവിനെ ദര്‍സിക്കുന്നു. പ്രതിമകളില്‍ ദര്‍ശി 
ക്കുന്നില്ല. വിജ്ഞാനികളുടെ ഹൃദയത്തില്‍ ഭഗവാന്റെ ഭാവ 
നയെ ഉണര്‍ത്തി അവ മുഖേന അവര്‍ക്ക്‌ ഭഗവാനില്‍ വിശ്വാസം 
ജനിപ്പിക്കുകയാണ്‌ വിഗ്രഹങ്ങളുടെ ലക്ഷ്യം ഭിന്നകാര്യകാരണ 
ങ്ങള്‍ ഇല്ലാത്തവനും പ്രജ്ഞാനഘനസ്വരൂപനും അദ്വിതീയനും 
സത്യാനന്ദ സ്വരൂപവുമായ ബ്രഹ്മത്തെ സ്വന്തം ആത്മാവായി 
കാണുന്നവനും ആണ്‌ യഥാര്‍ത്ഥത്തില്‍ കാണുന്നത്‌. മനുഷ്യ 
ശരീരം നാഡീവ്യൂഹം മാത്രം. അത്‌ സാരമുള്ളതല്ല. അതിനോ 
ടുള്ള ആത്മഭാവം വിട്ട്‌ പരാത്മാവ്‌ ഞാന്‍ തന്നെ. എന്ന വിശ്വാ 
സത്തോടെ ശരീരത്തില്‍ നിവസിക്കുന്നെങ്കിലും, അതില്‍ 
നിന്നെല്ലാം ഭിന്നമായി മഹത്താണ്‌ ആത്മാവ്‌, അത്‌ 
എല്ലാവര്‍ക്കും നാഥനാണ്‌. ആനന്ദ സ്വരൂപമായ ആ അമര 
ബ്രഹ്മത്തെ അറിയുന്നവന്‍ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല. മുനേ, 
ഭേദമുളവാക്കുന്ന അജ്ഞാനം നശിക്കുമ്പോള്‍ ഏകതു മൂഡ 
നാണ്‌ ആത്മാവിനു ബ്രഹ്മത്തിനു തമ്മിലുള്ള മിഥ്യാ ഭേദത്തെ 
പരിഗണിക്കുന്നത്‌? 


അഞ്ചാം ഖണ്ഡം 


1. സമ്യക്‌ കഥയ മേബ്രഹ്മ| 


നാഡീശുദധിം സമാസതഃ 
യഥാ ശുദ്ധ്യാ സദാ ധ്യായന്‍ | 


ജീവന്മുക്തോ ഭവാമൃഹം || 


2. സാംകൃതേ ശൃണു വക്ഷ്യാമി | 


നാഡീശുദ്ധിം സമാസതഃ 
വിധ്യുക്തകര്‍മ്മ സംയുക്തഃ | 


കാമസങ്കല്പവര്‍ജിതഃ || 


3. യമാദൃഷ്ടാംഗസംയുക്തഃ 
ശാന്തഃ സത്യപരായണം | 
സ്വാത്മന്യവസ്ഥിതഃ സമൃഗ്‌ | 


ജ്ഞാനിഭിശ്ച സുശിക്ഷിതഃ || 


4. പര്‍വതാഗ്രേ നദീതീരേ | 
ബില മൂലേ വനേഥവാ | 


മനോരമേ ശുച ദേശേ 


5. ആരഭ്യ ചാസനം പശ്ചാത്‌ | 


മഠം കൃത്വാ സമാഹിതഃ 


പ്രാങ്‌ മുഖോദങ്മു ഖോ പിവാ | 


സമഗ്രീവശിരഃ കായഃ 
സംവൃതാസ്യഃ സുനിശ്ചലഃ || 


ബ്രാഹ്മന്‍, നാഡീശുദ്ധി എങ്ങനെയാണ്‌ സാധിക്കേണ്ട 
തെന്ന്‌ എനിക്ക്‌ പറഞ്ഞു തരുക. അതറിഞ്ഞാല്‍ എനിക്ക്‌ നാഡീ 
ശുദ്ധികൈവന്നതിനുശേഷം സദാ പരമാത്മാവിനെ ധ്യാനിച്ച്‌ 
ജീവന്മുക്താവസ്ഥ പ്രാപിക്കാന്‍ കഴിയും. എന്ന്‌ സാംകൃതി പറ 
ഞ്ഞപ്പോള്‍ ദത്താത്രേയന്‍ പറഞ്ഞു. നാഡീശുദ്ധി കൈവരിക്കേ 
ണ്ടതിനെപ്പറ്റി ഞാന്‍ ചുരുക്കി പറയാം. ശാസ്ത്രങ്ങള്‍ വേണ്ടത്‌ 
വിധിച്ചിട്ടുണ്ട്‌. കര്‍മ്മാനുഷ്ഠാന തത്പരമായി ബുദ്ധി വഹിക്കു 
ക. കാമനകളുടെയും ഫലങ്ങളുടെയും ആകാംക്ഷ വെടിയ 
ണം. അഷ്ടാംഗയോഗം കൈവരിച്ച്‌ മനസ്സ്‌ ശാന്തമാക്കണം. 
സത്യം പറയണം. ജ്ഞാനികളായ മഹാത്മാക്കളെ പരിചരിച്ച്‌ 
ജിജ്ഞാസയോടെ അവരില്‍ നിന്ന്‌ ജ്ഞാനം നേടണം ആത്മ 
വിചിന്തനത്തില്‍ ലയിക്കണം. പര്‍വതോപരിഭാഗത്തോ നദീതീ 
രത്തോ ഏകാന്ത വനപ്രദേശത്തോ വൃക്ഷച്ചുവട്ടിലോ വിശു 
ദ്ധവും രമണീയവുമായ സ്ഥാനത്തോ ആശ്രമം തീര്‍ത്ത്‌ ഏകാ 
ഗ്രതയോടെ അവിടെ കഴിയണം. പിന്നെ ഉത്തരാഭിമുഖമായോ 
ദക്ഷിണാഭിമുഖമായോ ഇരുന്ന്‌ കണ്ഠം ശിരസ്സ്‌ ശരീരം ഇവ 
സമനിലയിലാക്കി വായടച്ച്‌ നിശ്ചലനായി വര്‍ത്തിക്കണം. 


6. നാസാഗ്രേ ശശഭൃത്‌ ബിംബേ | 
ബിന്ദുമധ്യേ തുരീയകം | 


സ്രവന്ത മമൃതം പശ്രയേ | 


ന്നേരതാഭ്യാം സു സമാഹിതഃ 


7. ഇഡയാ പ്രാണമാകൃഷ്യ | 
പൂരയിത്വോദരേ സ്ഥിതം | 
തതോ ! ഗ്നിം ദേഹമധ്യസ്ഥം | 


ധ്യായന്‍ ജ്വാലാവലീയുതം || 


I 


8. ബിന്ദുനാദസമായുക്ത | 
മഗ്നിബീജം വിചിന്തയേത്‌ | 


പശ്ചാത്‌ വിരേചയത്‌ സമ്യക്‌ | 
| 


മൂക്കിന്റെ അറ്റത്ത്‌ ചന്ദ്രമണ്ഡലം സ്ഥിതിചെയ്യുന്നു. എന്ന 


പ്രാണം പിംഗലയാ ബുധഃ 


ഭാവനയോടെ അവിടെ പ്രാണബിന്ദുവില്‍ തുരീയരൂപനായ പര 
മാത്മാവിനെ അമൃത സ്രോതസ്സ്‌ പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 
തായി ദര്‍ശിക്കുക. പിന്നെ ഇഡാനാഡിയാല്‍ പ്രാണ വായു 

ഉള്ളിലേക്ക്‌ വലിച്ച്‌ വയറ്റില്‍ നിറച്ച്‌ ദേഹമധ്യസ്ഥമായ 

അഗ്നിയെ ധ്യാനിക്കണം. ഉള്ളിലോട്ടു വലിച്ച വായുവിന്റെ 

സമ്പര്‍ക്കത്താല്‍ അഗ്നിദേവന്‍ തന്റെ ജ്വാലകളോടെ പ്രദീപ്ത 
മാകുന്നു എന്ന്‌ ധ്യാനിക്കണം. പിന്നീട്‌ പ്രണവബിന്ദുവിനെയും 
നാദാത്മകമായ അഗ്നി ബീജത്തെയും ചിന്തിക്കണം. പിംഗല 

നാഡിയില്‍ കൂടി പ്രാണവായുവിനെ സാവധാനത്തില്‍ വെളി 
യിലേക്ക്‌ വിടണം. 


9. പുനഃ പിംഗളയാ പൂര്യ | 
മഗ്നിബീജമനുസ്മരേത്‌ | 


പുനര്‍വിരേചയേത്‌ ധീമാന്‍ | 


ഇഡയൈവ ശനൈഃ ശനൈഃ 

10. ത്രിചതുര്‍വാസരം വാഥ | 
ത്രിചതുര്‍ വാരമേവ വാ | 
ഷട്‌ കൃത്വാ വിചരേന്നിത്യം | 
രഹസ്യേവം ത്രിസന്ധിഷു || 

11. നാഡീശുദ്ധി മവാപ്നോതി | 
പൃഥക്‌ ചിഹ്നോപലക്ഷിതഃ | 
ശരീര ലഘുതാ ദീപ്തിര്‍ വഹ്നേര്‍ | 


12. നാദാഭി വ്യക്തരിത്യേത | 


ജാരംവര്‍ത്തിനഃ 


ചിഹ്നം തത്‌ സിദ്ധി സൂചകം | 
യാവദേതാനി സംപശ്യേ | 


ത്താവദേവം സമാചരേത്‌ || 


പിന്നീട്‌ പിംഗള നാഡിയില്‍ കൂടി പ്രാണവായുവിനെ 
ഉള്ളാട്ട്‌ വലിച്ച്‌ ശരീരത്തില്‍ നിറച്ച അഗ്നി ബീജത്തെ ചിന്തി 
ചുതിനുപശേഷം ഇഡാനാഡി മുഖേന അതിനെ പുറത്തേക്ക്‌ 
വിടുക. ഈ പ്രക്രിയ മൂന്നോനാലോ ദിവസം നിരന്തരം ചെയ്യു 
കയോ നിത്യവും മൂന്നു സന്ധ്യകളിലും മൂന്നോ നാലോ ആറോ 
പ്രാവശ്യം ചെയ്യുകയോ വേണം. ഈ ക്രിയയുടെ ഫലമായി 
നാഡി ശുദ്ധമായി തീരുന്നു. ഫലം പ്രത്യക്ഷത്തിലുണ്ടാകും. 
ശരീര ലാഘവം ജംരാഗ്നിയുടെ ഉദ്ദീപനം അനാഹത നാദാദി 
വ്യക്തി തുടങ്ങിയ ലക്ഷണങ്ങള്‍ പ്രകടമാകും. ഈ അനുഭൂതി 
ഉണ്ടാകുന്നതുവരെ നിരന്തരം അഭ്യാസം ചെയ്യുക. ഉദ്ദേശം 
സാധിക്കും. 


13. അഥ വൈതത്‌ പരിത്യജ്യ | 


സ്വാത്മശുദ്ധിം സമാചരേത്‌ | 


ആത്മാ ശുദ്ധഃ സദാ നിത്യഃ 


14. അജ്ഞാനാന്മലിനോ ഭാതി | 


സുഖരുപഃ സ്വയം പ്രഭുഃ 


ജ്ഞാനാത്‌ ശുദ്ധോ ഭവത്യയം | 


അജ്ഞാന മലപങ്കം യഃ 


ക്ഷാളയേത്‌ ജ്ഞാനതോ യതഃ 


സ ഏവ സര്‍വദാ ശുദ്ധോ | 
നാന്യഃ കര്‍മ്മരതോ ഹി സഃ || 
ഈ വിധം പ്രവൃത്തിക്കാത്ത പക്ഷം ആത്മ ശുദ്ധിക്കുള്ള 

അനുഷ്ഠാനങ്ങള്‍ ചെയ്യണം. ആത്മാവ്‌ ശുദ്ധമാണ്‌. സ്വയം 
പ്രകാശരൂപമാണ്‌. സുഖ സ്വരൂപമാണ്‌. ഇതില്‍ മാലിന്യമുണ്ടെ 
ന്നുളള ആരോപണം അജ്ഞാനഫലമാണ്‌. ആദ്യമേ തന്നെ അത്‌ 
വിശുദ്ധ രൂപത്തില്‍ തന്നെ സ്ഥിതി ചെയ്യുന്നു. അജ്ഞാനമാ 
കുന്ന മാലിന്യം ജ്ഞാന ജലം കൊണ്ട്‌ കഴുകുന്നവന്‍ ശുദ്ധ 
നാകുന്നു. ജ്ഞാനം കൈവിട്ട്‌ ലാകിക കര്‍മ്മങ്ങളില്‍ മുഴുകു 
ന്നവന്‍ ശുദ്ധനാവുന്നില്ല. 


ആറാം ഖണ്ഡം 
1. പ്രാണായാമക്രമം വക്ഷ്യേ | 
സാംകൃതേ ശൃണു സാദരം | 


പ്രാണായാമ ഇതി പ്രോക്തോ | 


2. വര്‍ണ്ണ ത്രയാത്മകാഃ പ്രോക്താ 


രേചപുരക കുഠംഭകൈഃ 


രേചപൂരക കുംഭകാഃ | 


സ ഏഷ പ്രണവഃ പ്രോക്തഃ 


പ്രാണായാമസ്തു തന്മയഃ 


3. ഇഡയാ വായു മാകൃഷ്യ | 
പൂരയിത്വോദരേ സ്ഥിതം | 
ശനൈഃ ഷോഡശഭിര്‍മാത്രൈ | 


രകാരം തത്ര സംസ്മരേത്‌ || 


4. പൂരിതം ധാരയേത്‌ പശ്ചാത്‌ | 
ചതുഃ ഷഷ്ഠ്യാതുമാത്രയാ | 
ഉകാരമൂര്‍ത്തിമത്രാപി | 


സംസ്മരന്‍ പ്രണവം ജപേത്‌ || 


5. യാവദ്വാ ശക്യതേ താവദ്‌ | 
ധാരയേത്‌ ജപതത്പരഃ | 
പൂരിതം രേചയേത്‌ പശ്ചാ | 


ത്വകാരേണാനിലം ബുധാഃ 


ft 


6. ശനൈഃ പിംഗളയാ തത്ര | 


ദ്വാത്രിംശന്മാത്രയാ പുനഃ 
പ്രാമായാമോ ഭവേദേവം | 


തതശ്ചൈവം സമഭ്യസേത്‌ || 


യാമമായി. ഇങ്ങനെ നിരന്തരം അഭ്യസിക്കേണ്ടതുണ്ട്‌. 
7. പുനഃ പിംഗളയാപൂര്യ | 
മാത്രൈഃ ഷോഡശഭിസ്തഥാ | 
ആകാരമൂര്‍ത്തിമത്രാപി | 


സ്മരേദേകാഗ്ര മാനസഃ 


8. ധാരയേത്‌ പൂരിതം വിദ്വാന്‍ | 


പ്രണവം സംജപന്‍ വശീ | 


ഉകാരമൂര്‍ത്തിം സ ധ്യായേത്‌ ചതുഃ 
ഷഷ്ട്യാ തു മാത്രയാ || 

9. മകാരം തു സ്മരന്‍ പശ്ചാ | 
ദ്രേചയേദിഡയാനിലം | 
ഏവമേവ പുനഃ കുര്യാ | 
ദിഡയാപൂര്യ ബുദ്ധിമാന്‍ || 

10. ഏവം സമഭ്യസേന്നിത്യം | 
പ്രാണായാമം മുനിശ്വര | 
ഏവമഭ്യാസതോ നിത്യം | 
ഷണ്മാസാദ്യത്നാവാന്‍ ഭവേത്‌ || 

11. വത്സരാത്‌ ബ്രഹ്മവിദ്വാന്‍ സ്യാ | 
ത്തസ്മാന്നിത്യം സമഭ്യസേത്‌ | 
യോഗാഭ്യാസാരതോ നിത്യം | 


സ്വധര്‍മ്മ നിരതശ്ച യഃ 


മാത്രാവശിഷ്ടുമായ ഉകാരത്തെ ധ്യാനിക്കുകയും പ്രണവ ജപ 


പ്രാണായാമ ക്രമത്തെപ്പറ്റി പറയാം. ശ്രദ്ധയോടെ കേള്‍ക്കു 
ക. പൂരക കുംഭകരേചക ക്രിയകള്‍ മുഖേന സംയമിതമാകുന്ന 
പ്രാണനാണ്‌ പ്രാണായാമം. ഓങ്കാരത്തില്‍ അകാര ഉകാര മകാ 
രങ്ങൾ എന്നീ മുന്നു വര്‍ണ്ണങ്ങളുണ്ട്‌. ഇവയുടെ ഏകീഭാവമാണ്‌ 
പ്രണവം. പ്രാണായാമവും പ്രണവം തന്നെ. ഇഡ മുഖേന 
വായുവിനെ പതുക്കെ ഉള്ളിലേക്കു വലിച്ച്‌ ഉദരത്തില്‍ നിറച്ച്‌ 
അവിടെ പതിനാറു മാത്രകളോടു കൂടിയ അകാരത്തെ ധ്യാനി 
ക്കണം. പിന്നെ ഉദരത്തില്‍ നിരഞ്ഞു നില്‍ക്കുന്ന വായു അല്പ 
സമയം നിലനിര്‍ത്തി അറുപത്തിനാലു മാത്രകളോടു കൂടിയ 
ഉകാരത്തെ ധ്യാനിച്ചുകൊണ്ട്‌ പ്രണവം ജപിക്കണം. കഴിയുന്നി 
ടത്തോളം വായുവിനെ നിലനിറുത്ത ണം. പിന്നീട്‌ മുപ്പത്തിരണ്ടു 
മാത്രയോടു കൂടിയ മകാരത്തെ ശ്രദ്ധയോടെ പൂരിതമായ വായു 
വിനെ സാവധാനത്തില്‍ പുറത്ത്‌ വിടണം. ഇത്‌ ഒരു പ്രാണാ 


പിന്നെ പിംഗളനാഡിയിലൂടെ വായു മന്ദമന്ദം വലിച്ച്‌ പതി 
നാറുമാത്രയോടു കൂടിയ ആകാരത്തെ ഏകാഗ്രനായി ന്തിക്ക 
ണം. വായു വയറില്‍ നിറയുമ്പോള്‍ മനസ്സിനെയും ഇന്ദ്രിയ 
ങ്ങളെയും പരപൂര്‍ണ്ണമായും വശത്തിലാക്കി അറുപത്തിനാലു 


ത്തോടുകൂടി വായുവിനെ ഇഡയില്‍ കൂടി പതുക്കെ ക 
ലേക്ക്‌ വിടുകയും വേണം. വീണ്ടും വീണ്ടും അഭ്യസിക്കുക. 
ഇങ്ങനെ പ്രാണായാമം നിത്യവും അഭ്യസിക്കണം. ആറു മാസം 
ഇങ്ങനെ ചെയ്താല്‍ ജ്ഞാനഹീനന്‍ പോലും ജ്ഞാനിയാകും. 
ഒരു കൊല്ലം സാധകം ചെയ്താല്‍ ബ്രഹ്മസാക്ഷാത്കാരം ലക്ഷി 
ക്കുന്നു. അതുകൊണ്ടാണ്‌ നിത്യവും അഭ്യസിക്കണമെന്ന്‌ പറ 
യുന്നത്‌. യോഗാഭ്യാസ നിരതനും ധര്‍മ്മനിരതനുമായവന്‍ 
പ്രാണായാമത്താല്‍ ജ്ഞാനം നേടി സാംസ്കാരിക ബന്ധന 
ത്തില്‍ നിന്നും വിമുക്തി നേടുന്നു. 


12. പ്രാണ സംയമനേനൈവ | 
ജ്ഞാനമുക്തോ ഭവിഷ്യതി | 
ബാഹ്യാദാപൂരണം വായോ | 
രുദരേ പൂരകോ ഹി സഃ || 

13. സമ്പൂര്‍ണ്ണകുംഭകാദ്വായോ | 
ര്‍ധാരണം കുംഭകോ ഭവേത്‌ | 
ബഹിര്‍വിരേചനം വായോ | 


14. പ്രസ്വേദജനകോ യസ്തു | 


രുദകാദ്രേചകം സ്മൃതഃ 


പ്രാണായാമേഷു സോ ! ധമഃ 
കമ്പനം മധ്യമം വിദ്യാ | 
ദുത്ഥാനം ചോത്തമം വിദു || 


15. പൂര്‍വം പൂര്‍വം പ്രകൂര്‍വീത | 


യാവദുത്ഥ സംഭവഃ 


സംഭവത്യുത്തമേ പ്രാജ്ഞഃ 


പ്രാണായാമേ സുഖീ ഭവേത്‌ | || 


16. പ്രാണായാമേന ചിത്തം തു | 
ശുദ്ധം ഭവതി സുവ്രത | 
ചിത്തേ ശുദ്ധേ ശുചിഃ സാക്ഷാത്‌ | 


പ്രത്യക്‌ ജ്യോതിര്‍ വ്യവസ്ഥിതി || 


17. പ്രാണശ്ചിത്തേന സംയുക്തഃ 
പരമാത്മനി തിഷ്ഠതി | 
പ്രാണായാമപരസ്യാസ്യ | 
പുരുഷസ്യ മഹാത്മനഃ || 

18. ദേഹശ്ചോത്തിഷ്ഠതേ തേന | 
കിംചിത്‌ ജ്ഞാനാദ്വിമുക്തതാ | 


രേചകം പൂരകം മുക്ത്വാ കുംഭകം നിത്യമഭ്യസേത്‌ 


19. സര്‍വപാപവിനിര്‍മുക്തഃ 
സമ്യക്‌ ജ്ഞാനമവാപ്നുയാത്‌ | 
മനോ ജവത്വമാപ്നോതി | 


പലിതാദി ച നശ്യതി || 


N 


20. പ്രാണായാമൈകനിഷ്ഠസ്യ ന കിംചിദപി | 
ദുർലഭം തസ്മാത്‌ സര്‍വ്രപയത്നേന | 


പ്രാണായാമാന്‍ സമഭ്യസേത്‌ || 


ബാഹ്യവായു ഉദരത്തില്‍ നിറക്കുന്ന പ്രക്രിയയ്ക്ക്‌ പൂരകം 
എന്നു പറയുന്നു. കുടം വെള്ളം കൊണ്ട്‌ നിറക്കുനനനതുപോലെ 
ഉദരം വായുവിനാല്‍ നിറയ്ക്കുന്നതാണ്‌ കുംഭകം. വായുവിനെ 
പുറത്തുവിടുന്നത്‌ രേചകം. പ്രാണായാമം ചെയ്യുമ്പോള്‍ ശരീര 
ത്തില്‍ വിയര്‍പ്പുണ്ടായാല്‍ ആ പ്രക്കിയ അധമമാണ്‌. ശരീര 
ത്തില്‍ വിറയലുണ്ടായാല്‍ അത്‌ മധ്യമമാണ്‌. പ്രാണായാമ സമ 
യത്ത്‌ ശരീരം മുകളിലോട്ട്‌ പൊങ്ങുന്നതു പോലെ തോന്നുന്നത്‌ 
ഉത്തമ രീതിയിലുള്ള പ്രാണായാമമാണ്‌. ഉത്തമ സിദ്ധി കൈവ 
രുന്നതു വരെ താഴ്ന്ന തരത്തിലുള്ളതോ മധ്യമ ശ്രേണിയിലു 
ള്ലതോ പിന്‍തുടരുക. കാലക്രമത്തില്‍ നേരെയായിക്കൊള്ളും. 
ഉത്തമശ്രേണിയില്‍ പെട്ട്‌ പ്രാണായാമം സാധിച്ചാല്‍ മനുഷ്യന്‍ 
അത്യന്തം സുഖിമാനാകുന്നു. അതിനാല്‍ ചിത്തം സംശുദ്ധ 
മാകും. ആത്മ തത്വം സാക്ഷാത്കരിക്കാന്‍ സാധിക്കുന്നു. 
പ്രാണായാമം സാധിച്ചവന്റെ പ്രാണന്‍ ചിത്തസംയോഗം നേടി 
പരമാത്മാവുമായി ചേരുന്നു. ആ അവസ്ഥയില്‍ അവന്റെ 
ശരീരം മുകളിലോട്ട്‌ പൊങ്ങും. ജ്ഞാനോദയത്തിനും മോക്ഷ 
പ്രാപ്തിത്കും ഇടവരുന്നു. രേചകപൂരകങ്ങളെ അപേക്ഷിച്ച്‌ 
കുംഭകം കൂടുതലായി അഭ്യസിക്കണം. അങ്ങനെയുള്ള 
യോഗിക്ക്‌ ശ്രേഷ്ഠ ജ്ഞാനം ലഭിക്കും മനസ്സ്‌ ജിതമാകുന്നു. 
രോമം നരക്കുന്നതിനു കാരണമായ രോഗം നശിക്കുന്നു. 
പ്രാണായാമത്തില്‍ നിഷ്ഠയുള്ളവന്‍ ഒന്നും ദുര്‍ലഭമല്ല. അതു 
കൊണ്ട്‌ എല്ലാ പ്രകാരത്തിലും പ്രാണായാമ സിദ്ധി കൈവരു 
ത്തുക. 
21. വിനോയോഗാന്‍ പ്രവക്ഷ്യമി പ്രാണായാമസ്യ 

സുപ്രത | 
സന്ധ്യയോര്‍ ബ്രഹ്മ കാലോപി മധ്യാഹാനേ 
വാളഥവാ സദാ | 


22. ബാഹ്യം പ്രാണം സമാകൃഷ്യപൂരയിത്വോ 
ദരേണ ച | 


നാസാഗ്രേ നാഭിമധ്യേ ച പാദാഗുഷ്ഠേ ച 
ധാരയേത്‌ | 


23. സര്‍വരോഗവിനിര്‍മ്മുക്തോ ജീവേദ്വര്‍ 


ഷശതം നരഃ | 
നാസാഗ്ര ധാരണാദ്വാപീ ജിതോ ഭവതി സുധ്രത | 


24. സര്‍വരോഗനിവൃത്തിഃ സ്യാന്നാഭിമധ്യേ തു 
ധാരണാത്‌ | 


ശരീര ലഘുതാ വിപ്ര പാദാംഗുഷ്ഠ നിതോധനാത്‌ 


25. ജിഹ്വായാ വായുമാകൃഷ്യ യഃ പിബോത്‌ 
സതതം നരഃ | 


ശ്രമദാഹവിനിര്‍മ്മുക്തോ യോഗീനീരോഗ താമിയാത്‌ 
26. ജിഹ്വയാ വായുമാകൃഷ്യ ജിഹ്വാ മൂലേ നിരോയേത്‌ 


പിംബദമൃതമവ്യഗ്രം സകലം സഖമാപ്യുയാത്‌ | 


27. ഇഡയാ വായുമാകൃഷ്യ ഭൂര്‍വോര്‍മദ്ധേ്യേ K 
നിരോധയേത്‌ | 


പിബദമൃതമവ്യഗ്രം സകലം സുഖമാപ്നുയാത്‌ | 
28. ഇഡയാ വേദതത്തവജ്ഞസ്തഥാ പിംഗലയൈവച 
നാഭ നിരോധയേത്തേന വ്യാധിഭിര്‍ മുച്യതേ നരഃ 


29. മാസാമാത്രം ത്രിസന്ധ്യായാം ജിഹ്വയാരോ 
പ്യമാരുതം | 
അമൃതം ച പിബോന്നാഭന മന്ദം മന്ദം നിരോധയേത്‌ 


30. വാതജാഃ പിത്തജാ ദോഷാ നശ്യന്ത്യേവ ന 
സംശയഃ 


നാസാഭ്യാം വായുമാകൃഷ്യ നേത്ര ദ്വന്ദ്േ 
നിരോധയേത്‌ 


31. നേത്രരോഗാവിനശ്യന്തി തഥാ ശ്രോത്രനിരോധനാത്‌ 


തഥാ വായും സാമരോരപ്യ ധാരയോച്ഛിരസിസ്ഥി 
തം. ശിരോ രോഗാവിനശ്യന്തി സത്യമുക്തം ഹി 
സാംകൃതേ 


പ്രാണായാമവിനിയോഗത്തെ പറ്റി ഇനി പറയാം. രണ്ടു 
സന്ധ്യകളിലോ ബ്രഹ്മമുഹൂര്‍ത്തത്തിലോ മധ്യാഹസമയത്തോ 
ബാഹ്യവായുവിനെ ആകര്‍ഷിച്ച്‌ ഉദരത്തില്‍ നിറച്ച്‌ നിറുത്തു 
കയും ഉദരം, നാസാഗ്രം, ആഭികാമധ്യഭാഗം, കാലിന്റെ പെരു 
വിരല്‍ എന്നിവയില്‍ വായു നിലനിര്‍ത്തുകയും ചെയ്താല്‍ 
സര്‍വരോഗവിമുക്തിഫലം. നൂറുവയസ്സ്‌ വരെ ആയുസ്സ്‌ കിട്ടും. 
നാസാഗ്രത്തില്‍ നിര്‍ത്തിയാല്‍ പ്രാണവായു വശംവദം ആകും. 
നാഭിമദ്ധ്യത്തിലായാല്‍ സര്‍വരോഗശമനം ഫലം. പാദാംഗുഷ്ഠ 
ത്തില്‍ വായു നിര്‍ത്തിയാല്‍ ശരീരലാഘവം ഉണ്ടാകും. നാക്കി 
ലൂടെ വായു പാനം ചെയ്തുകൊമ്ടിര്‍കുകന്ന വ്യക്തിക്ക്‌ 
ക്ഷീണം, ദാഹം എന്നിവ ഉണ്ടാകില്ല. ആരോഗ്യം ലഭിക്കും. 
നാക്കിലൂടെ വായു സ്വീകരിച്ച്‌ ജിഹ്വാമുലത്തില്‍ നിരോധിച്ച്‌ 
ശാന്തമായി അത്‌ പാനം ചെയ്താല്‍ അസുഖമെല്ലാം മാറും. 
ഇഡമുഖേനെ വായു സ്വാകരിച്ച്‌ അതിനെ പുരികത്തിന്റെ മദ്ധ്യ 
ത്തില്‍ നിരോധിച്ച്‌ അത്‌ അമൃതപാനം എന്ന്‌ ഭാവിച്ചാല്‍ സര്‍വ 
രോഗമുക്തി ഫലം. ഇഡ, പിംഗള ഇവയിലൂടെ വായു സ്വീക 
രിച്ച്‌ നാഭിയില്‍ നിരോദിച്ചാലും സര്‍വരോഗശാന്തി ലഭിക്കും. 
ഒരു മാസം സന്ധ്യാവന്ദനസമയങ്ങലിലും നാക്കിലൂടെ വായു 
അകത്തേക്ക്‌ വലിച്ച്‌ അമൃതപാനഭാവനയിലൂടെ നാഭിയില്‍ 
അവരോധിച്ചാല്‍ സകല ദോഷങ്ങലും ശമിക്കും. രണ്ട്‌ നാസി 
കാരന്ദ്രങ്ങളിലൂടെയും വായു ഉള്ളിലേക്ക്‌ ആകര്‍ഷിച്ച്‌ രണ്ടു 
കണ്ണുകളിലും നിരോധിച്ചാല്‍ നേത്രരോഗങ്ങളെല്ലാം ശമിക്കും. 
ഇങ്ങിനെ വലിച്ചെടുത്ത വായുവിനെ കര്‍ണ്ണങ്ങളില്‍ നിരോധി 
ച്ചാല്‍ എല്ലാ കര്‍ണ്ണരോഗങ്ങളും മാറിക്കിട്ടും. വായു വലിച്ച്‌ ശിര 
സില്‍ നിരോധിച്ചാല്‍ എല്ലാവിധ ശോരോരോഗങ്ങളും മാറികി 
ട്ടുന്നു. സാംകൃതി, ഞാന്‍ പറഞ്ഞതെല്ലാം പരമാര്‍ത്ഥമാണ്‌. 


32. സ്വസ്തികാസനമാസ്ഥായ സമാഹിത മനാസ്ത്ഥാ 


33. അപാനമൂര്‍ദ്ധ്വാ മുത്ഥാപ്യ പ്രണവേന ശനൈഃ 
ശനൈഃ 
ഹസ്താഭ്യാം ധരയേത്‌ സമ്യക്‌ കര്‍ണ്ണാദി 
കരണാനി ച 


P 


34. അംഗുഷ്ഠാഭ്യാം മുനേ ശ്രോത്രേ തര്‍ജനീഭ്യാം 
തു ചക്ഷുഷീ 
നാസാപുടാവധാനാഭ്യാം പ്രച്ഛാദ്യകരണാനി വൈ 


35. ആനന്ദാവിര്‍ഭവോ യാവത്താവാന്‍ 
മൂര്‍ധനിധാരണാത്‌ 


്രാണഃ പ്രയാത്യനേനൈവ ബ്രഹ്മരന്ദ്ം മഹാമുനേ 


36. ്രഹ്മരന്ദ്രരം ഗതേ വായ നാദശ്ചോത്‌ 
പദ്യതേ 1 നഘ 


ശംഖധ്വനിനിഭശ്ചാദ മധ്യേ മേഖദ്ധ്വനിര്‍ യഥാ 
37 ശിരോമധ്യഗതേ വായ ഗിരിപ്രസവണം യഥാ 
പശ്ചാത്‌ പ്രീതോ മഹാപ്രജ്ഞഃ സാക്ഷാദാത്മോ 
ന്മുഖോ ഭവേത്‌, പുനസ്തജ്ഞാനനിഷ്പത്തിര്‍ 


യോഗാത്‌ സംസാരനിഹ്നുതി. 


സ്വസ്തികാസനത്തിലിരുന്ന്‌ ഏകാഗ്രചിത്തനായി ഓംകാ 
രജപത്തോടെ അപാനവായുവിനെ പതുക്കെ മുകളിലോട്ട്‌ 
കൊണ്ട്‌ വന്ന്‌ കര്‍ണ്ണാദികളെ തന്റെ രണ്ടു കൈകൊണ്ടും നല്ല 
തുപോലെ അമര്‍ത്തണം. ഇങ്ങനെ മുകളിലെ എല്ലാ ഇന്ദ്രിയ 
ങ്ങലെയും ആവരണം ചെയ്ത്‌ ആനന്ദാനുഭൂതിവരെ വായു 
വിനെ അവിടെതന്നെ നിരോധിക്കണം അപ്പോള്‍ പ്രാണന്‍ ബ്രഹ്മ 
രന്്രത്തില്‍ പ്രവേശിക്കും അതോടെ ആദ്യം ശംഖനാദംപോ 
ലുള്ള ഠംഗഭീരധ്വനി കേള്‍ക്കാം. വായു ശിരോമധ്യത്തില്‍ 
സ്ഥിതിചെയ്യുമ്പോള്‍ പര്‍വതത്തില്‍ നിന്ന്‌ പതിക്കുന്ന അരുവി 
യുടേതുപോലെ ശബ്ദം കേള്‍ക്കാം. അതോടെ യോഗിക്ക്‌ പ്രസ 
ന്നത കൈവരും; ആത്മസാക്ഷാല്‍ക്കാരം സിദ്ധിക്കും സാംസാ 
രിക ബന്ധങ്ങളില്‍ നിന്ന്‌ മോചനവും ലഭിക്കുന്നു. 


38. ദക്ഷിണോത്തരഗുല്‍ഫേന സീവനീം 
പീഡയേത്‌ സ്ഥിരം 
39. സവ്യേതരണ ഗുല്‍ഫേന പിഡയേദ്‌ ബുദ്ധിമാന്നരഃ 


ജാന്വോരധഃസ്ഥിതാം സന്ധിം സ്മൃത്വാ ദേവം 
ത്രിയംബകം 


40. വിനായകം ച സംസ്മൃത്യ തഥാ വാഗീശ്വരീം പുനഃ 
ലിംഗനാളാത്‌ സമാക ഷ്യ വായുമപൃഗ്രതോ മുനേ 


41. പ്രണവേന നിയുക്തേന ബിന്ദു യുക്തേന 
ബുദ്ധിമാന്‍ 


മുലാധാരസ്യ വിപ്രേന്ദ്ര മധ്യേ തം തു നിരോധയേത്‌ 
42. നിരുധ്യാ വായുനാ ദീപ്തോ വഹ്നിരൂഹതി 
കണ്ഡലിം 
പുനഃ സുഷുമ്നയാ വായൂര്‍ വഹ്നിനാ 
സഹശച്ഛതി. 
ഗുദത്തിനും ഉപസ്ഥത്തിനും മധ്യേയുള്ള നാഡിയാണ്‌ 
സീവനി. എന്തുകൊണ്ടെന്നാല്‍ അതാണ്‌ ശരീരത്തിന്റെ രണ്ടു 


ഭാഗങ്ങളെയും സംയോജിപ്പിക്കുന്നത്‌. സീവനിയെ തന്റെ ഇരു 
വശങ്ങളിലേക്കും അമര്‍ത്തി ഉറച്ചിരുന്ന്‌ മുട്ടിനുതാഴേയുളള 


ത്രിയംബകം എന്ന ജോതിര്‍ലിംഗത്തെ ഭാവന ചെയ്യണം. അതോ 


ടൊപ്പം ഗണപതിയേയും സരസ്വതിയേയും സ്മരിക്കണം. 
പിന്നെ ഓംകാരം ജപിച്ചുകൊണ്ട്‌ ലിംഗനാളത്തില്‍ കൂടി മുന്‍ഭാ 
ഗത്ത്‌ നിന്നും വായുവിനെ സമാകര്‍ഷിച്ച്‌ അതിനെ മൂലധാര 
മദ്ധ്യത്തില്‍ സ്ഥാപിക്കണം. അവിടെ വായുവിനെ നിരോധി 
ച്ചുകൊമ്ടിരുന്നാല്‍ അവിടത്തെ അഗ്നി പ്രദീപ്തമായി കുണ്ഡി 
ലിനിയിലേക്ക്‌ കയറുന്നു. പിന്നെ വായു അഗ്നിയോടുകൂടി, 
സുഷ്മനയില്‍ കൂടി മുകളിലേക്ക്‌ പോകുന്നു. 


43. ഏവമഭ്യസതസ്തസ്യ ജിതോവായുര്‍ ഭവേത്‌ ഭൃശം 


പ്രസ്വേദഃ പ്രഥമഃ പശ്ചാത്‌ കമ്പനം മുനിപുംഗവ 


44. ഉത്ഥാനം ച ശരീരസ്യ ചിഹ്നമേതജ്ജിതോനിലേ 


ഏവമഭ്യസതസ്തസ്യ മൂലരോഗോ വിനശ്യതി 


45. ഭഗന്ദരം ച നഷ്ടം സ്ൃത്സര്‍വരോഗാശ്ച സാംകൃതേ 


പാതകാനി വിനശ്യന്തി ക്ഷുദ്രാണി ച മഹാമന്തി ച 


46. നഷ്ടേ പാപേ വിശുദ്ധം സ്യാച്ചിത്തദര്‍പ്പണമദ്ഭുതം 


പുനര്‍ബ്രഹ്മാദി ഭോഗേഭ്യോ വൈരാഗ്യം 
ജായതേ ഹൃദി 


47. വിരക്തസ്യ തു സംസാരാജ്ജ്ഞാനം കൈവല്യ 
സാധകം 


തേനപാപാപഹാനി$ഃ സ്യാജ്ഞാത്വാ ദേവം 
സദാശിവം 


48. ജ്ഞാനമൃതരസോ യേന സകൃദാസ്വാദിതോ 
ഭവേത്‌ 


സ സര്‍വകാര്യമുത്സൃജ്യ തത്രൈവ പരിധാവതി 
49. ജ്ഞാനസ്വരൂപമേവറഹുര്‍ ജഗദേതദ്വിലക്ഷണം 

അര്‍ത്ഥസ്വരൂപമജ്ഞാനാത്പശ്യന്ത്യന്യേകുദൃഷ്ടയഃ 
50. ആത്മസ്വരൂപ വിജ്ഞാനാദ്ജ്ഞാനസ്യ പരിക്ഷയഃ 


ക്ഷിണേജഞാനേ മഹാപ്രാജ്ഞ രാഗാദീനാം 
പരിക്ഷയഃ 


51. രാഗാദ്യ സംഭവേ പ്രാജ്ഞപുണ്യപാപ വിമര്‍ദ്ദനം 


തയോര്‍നാശോശരീരേണ നംപുനഃ സംപ്രയുജ്യ 
തേ ഇതി. 


ഇങ്ങനെ നിരന്തരമായ അഭ്യാസത്താല്‍ വായുവിനെ ജയി 
ക്കാം. ആദ്യം വിയര്‍പ്പുണ്ടാകും; പിന്നെ വിറയല്‍ പിന്നെ ശരീ 
രത്തില്‍ ഉൌര്‍ദ്ധഗമനം. ഈ ലക്ഷണങ്ങളെല്ലാം വായുവിനെ 
ജയിക്കാനുള്ളവയാണ്‌ ഈ അഭ്യാസം നിരന്തരം ചെയ്യുന്ന 
വന്റെ രോഗമെല്ലാം നശിക്കുന്നു. (പ്രാണയാമത്താല്‍ ഭഗന്ദരം 
തുടങ്ങിയ രോഗങ്ങലും ശമിക്കുന്നു. പാപനാശവും ഉണ്ടാവു 
ന്നു. മനസ്സ്‌ കണ്ണാടിപോലെ ശുദ്ധമാകും. (്രഹ്മാദിദേവന്‍മാ 
രുടെ ആനന്ദസാന്ദ്രമായ ലോകം പ്രാപിക്കണമെന്ന ആശയും 
ശമിക്കും. ഭോഗജന്യമായ സുഖങ്ങളില്‍ വിരക്തി ഉണ്ടാകുന്നു. 
പരമാര്‍ത്ഥ ബോധം ജനിക്കുന്നു. വിഷയങ്ങള്‍ നഷ്ടപ്പെട്ടാല്‍ 
പാപപുണ്ങ്ങള്‍ അവശേഷിക്കുന്നില്ല. അതോടെ പുനര്‍ജന്‍മ 
മെടുക്കേണ്ട കാത്യവും ഉണ്ടാകില്ല. 


ഏഴാം ഖണ്ഡം. 

1. അഥാതഃ സംപ്രവക്ഷ്യാമി പ്രത്യാഹാരം മഹാമുനേ 
ഇന്ദ്രിയാണാം വിചരതാം വിഷയേഷു സ്വഭാവതഃ 

2. ബലാദാഹരണം തേഷാം പ്രത്യാഹരഃ സ ഉച്യതേ 


യത്‌ പശ്യതി തു തല്‍സര്‍വം ബ്രഹ്മപശ്യന്‍ 
സമാഹിതഃ 


3. പ്രത്യാഹരോ ഭവേദേഷ ബ്രഹ്മവിദ്ഭിഃ പുരോദിതഃ 
യദ്യത്‌ ശുദ്ധമാശുദ്ധം വാ കരോത്യാ മരണാന്തികം 

4. തത്സർവം ബ്രഹ്മണേ കുര്യാത്‌ പ്രത്യാഹരഃ സ 
ഉച്യതേ 
അഥവാ നിത്യകര്‍മ്മാണി ബ്രഹ്മാരാധന ബുദ്ധിതഃ 
5. കാമ്യാനി ച തഥാ കുര്യാത്‌ പ്രത്യാഹാരഃ സ ഉച്യതേ 


അഥവാ വായുമാകൃഷ്യ സ്ഥാനാത്‌ സ്ഥാനം 
നിരോധയേത്‌ 


6. ദന്തമൂലാത്തഥാ കണ്ഠേ കണ്ഠാദുരസിമാരുതം 
ഉരോദേശാദ്‌ സമാകൃഷ്യ നാഭിദേശേ നിരോധയേത്‌ 


7. നാഭിദേശാത്‌ സമാകൃഷ്യ കുണ്ഡല്യാം 
തുനിരോധയേത്‌ 


കുണ്ഡലീദേശതോ വിദ്വാന്‍ മൂലധാരേ 
നിരോധയേത്‌ 


8. അഥാപാനാത്‌ കടിദ്വന്ദേ തഥോര ച സുമധ്യമേ 


തസ്മാജ്ജാനുദ്വയേ ജംഘേ പാദാംഗുഷ്ഠേ 
നിരോധയേത്‌ 


9. പ്രത്യാഹാരോയ മുക്തസ്തു പ്രത്യാഹാരസ്മരൈഃ 
പുരാ 

ഏവമരഭ്യാസ യുക്തസ്യ പുരുഷസ്യ മഹാത്മനഃ 
മഹാമുനേ, ഇനി ഞാന്‍ പ്രത്യാഹാരത്തെപ്പറ്റി പറയാം. 
സ്വാഭാവേനെ വിഷയങ്ങളില്‍ സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങളെ 


ബലമായി ഇന്ദ്രിയങ്ങലില്‍ നിന്ന്‌ പ്രത്യാഹരിക്കുകയാണ്‌ പ്രത്യാ 


ഹാരം. മനുഷ്യന്‍ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്‌ എന്നുള്ള ഭാവ 
നയോടെ ബ്രഹ്മത്തില്‍ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന്‌ 
പ്രത്യാഹാരം എന്ന്‌ പറയുന്നു. മരണം വരെ മനുഷ്യന്‍ ചെയ്തി 
ട്ടുള്ള എല്ലാ ശുഭാശുഭകര്‍മ്മങ്ങലും അവന്‍ പരമാത്മാവില്‍ 
സമര്‍പ്പിക്കണം. അതും പ്രത്യാഹാരമാണ്‌. നിത്യകര്‍മ്മങ്ങലും 
ഭഗവദര്‍പ്പിതകര്‍മ്മങ്ങലും പ്രത്യാഹാരത്തില്‍ പെടുന്നു. വായു 
വിനെ ഒരു സ്ഥാനത്ത്‌ നിന്ന്‌ ആകര്‍ഷിച്ച്‌ മറ്റൊരു സ്ഥാനത്ത്‌ 
ഉറപ്പിക്കണം. ദന്തമൂലത്തില്‍ നിന്ന്‌ വായുവിനെ ആകര്‍ഷിച്ച്‌ 
ഹൃദയത്തിലും ഹൃദയത്തില്‍ നിന്ന്‌ നാഭിയിലേക്കും നാഭിയില്‍ 
നിന്ന കുണ്ഡലിനിയിലേക്കും കുണ്ഡലിനിയില്‍ നിന്ന്‌ മൂലാ 
ധാരത്തിലേക്കും സ്ഥാപിക്കണം. വീണ്ടും അവിടെനിന്ന്‌ മാറ്റി 
ക്ടിപ്രദേശത്തിന്റെ രണ്ട്‌ വശങ്ങളിലേക്കും ആക്കണം. പിന്നെ 
തുടകളുടെ മദ്ധ്യഭാഗത്ത്‌ സ്ഥാപിക്കണം. തുടകളില്‍ നിന്ന്‌ മുട്ടു 
കളിലും മുട്ടുകളില്‍ നിന്ന്‌ കണംകാലുകളിലും കണംകാലു 
കളില്‍ നിന്ന്‌ കാലിലെ പെരുവിരലുകളിലും കൊണ്ടുപോയി 


വായുവിനെ നിരോധിക്കുക. പ്രാചീനകാലം മുതല്‍ mee 

രപ്രകിയയില്‍ മുഴുകികഴിഞ്ഞ മഹാത്മാക്കളെല്ലാം ഇതിനെ 

യാണ്‌ പ്രത്യാഹാരം എന്ന്‌ ചൂണ്ടികാണിച്ചിട്ടുള്ളത്‌. 

10. സര്‍വപാപാനി നശ്യന്തി ഭവരോഗശ്ച സുധ്രത 
നാസാഭ്യാം വായുമാകൃഷ്യ നിശ്ചലഃ 

സ്വസ്തികാസനഃ 

1. പൂരയേദനിലം വിദ്വാനാപാദതല മസ്തകം 
പശ്ചാത്പാദദ്വയേ തദ്വാന്‍ മൂലാധാരേ തഥേവ ച. 

12. നാഭികന്ദേ ച ഹൃന്മധ്യേ കണ്ഠമൂലേ ച താലുകേ 
ഭ്രുവോര്‍മധ്യേ ലലാടേ ച തഥാ മൂർധനി ധാരയേത്‌ 


13. ദേഹേ സ്വാത്മമതിം വിദ്വാന്‍ സമാകൃഷ്യ 
സമാഹിതഃ 


ആത്മനാത്മനി നിര്‍ദ്വന്ദ്വേ നിര്‍വികല്‍പേ 
നിരോധയേത്‌. 


14. പ്രത്യാഹാരഃ സമാഖ്യാതഃ സാക്ഷാത്‌ 
വേദാന്തവേദിഭിഃ 


ഏവമഭ്യസതസ്തസ്യ ന കിചിദപി ദുർലഭം 


പ്രത്യാഹാരം ശീലിക്കുന്നവരുടെ സകലപാപങ്ങുലം 
സാംസാരികദുഃഖവും ശമിക്കുന്നു. സ്ഥിരചിത്തനായി സ്വസ്തി 
കാസനത്തിലിരുന്ന്‌ രണ്ടു നാസികാരന്ദ്രങ്ങളിലുടെയും വായു 
വിനെ ആകര്‍ഷിച്ച്‌ പാദം മുതല്‍ ശിരസ്സുവരെയുള്ള സ്ഥാന 
ങ്ങളില്‍ നിറയ്ക്കണം. പിന്നെ രണ്ട്‌ പാദങ്ങളിലും മൂലാധാര 
ത്തിലും നാഭികന്ദത്തിലും ഹൃദയമധ്യത്തിലും നെറ്റിയിലും ശിര 
സ്സിലും വായിവിനെ സ്ഥാപിക്കണം. വായുധാരകമായ പ്രത്യാ 
ഹാരമാണിത്‌. ഏകാഗ്രചിത്തനായി ആത്മബുദ്ധി പരിത്യചിച്ച്‌ 
നിവികല്‍പ്പമായ ആത്മാവില്‍ ആത്മബുദ്ധി സ്ഥാപിക്കണം. 
ഇതുതന്നെ യഥാര്‍ത്ഥമായ പ്രത്യാഹാരമെന്ന്‌ വേദാന്ത വേദികള്‍ 
പറയുന്നു. ഇങ്ങനെ പ്രത്യാഹാരം അഭ്യസിക്കുന്നവന്‍ ലോക 


ത്തിലൊന്നും ദുര്‍ലഭമാകില്ല. 


എട്ടാം ഖണ്ഡം 


അഥതഃ സംപ്രവക്ഷ്യാമി ധാരണാഃ പഞ്ച സുരധ്രത 


ദേഹമധ്യഗതേ വ്യോമ്നി ബാഹ്യാകാശം തു 
ധാരയേത്‌ 


2. പ്രാണോ ബാഹ്യനിലം തദ്വജ്ജലനേ ചാഗ്നിമാദരേ 
തോയം തോയംശകേ ഭൂമിം ഭൂമിഭാഗേ മഹാമുനേ 
3. ഹയവരലകാരാഖ്യാം മന്ത്രമുച്ചാരയേത്‌ ക്രമാത്‌ 


ധാരണൈഷാ പരാപ്രോക്താ സര്‍വപാപ 
വിശോധിനീ 
4. ജാന്വാന്തം പൃഥിവീഹ്യംശോ ഹൃപാംപായ്വ 
ന്തമുച്യതേ 


ഹൃദയാംശസ്ത്ഥഗ്ന്യാംശോ ഭ്രൂമധ്യാന്തോ 
നിലാംശകഃ 


P 


5. ആകാശാംശസ്തഥാ പ്രാജ്ഞ മൂര്‍ദ്ധാംശഃ 
പരികീര്‍ത്തിതഃ 


ബ്രഹ്മാണം പൃഥിവീഭാഗേ വിഷ്ണും 
തോയാംശകേ തഥാ 


6. അഗ്ന്യംശേ ച മഹേശാനമീസ്വരം ചാനിലാംശകേ 


ആകാശാംശേ മഹാപ്രാജ്ഞ ധാരയേത്തു 
സദാശിവം 


7. അഥവാ തവ വക്ഷ്യാമി ധാരണം മുനിപുംഗവ 


പുരുഷ സര്‍വശാസ്താരം ബോധാനന്ദമയം ശിവം. 


8. ധാരയേത്‌ ബുദ്ധിമാന്നിത്യ സര്‍വപാപവിശുദ്ധയേ 


ബ്രഹ്മാദികാര്യരുപാണി സ്വേ സ്വേ 
സംഹൃത്യ കാരണം 


9. സര്‍വകാരണമവ്യക്തമനിരൂപ്യമചേനതം 


സാക്ഷാദാത്മനി സംപൂര്‍ണ്ണേ ധാരയേത്‌ 
പ്രണവേവ തു 


ഇന്ദ്രിയാണി സമാഹൃത്യ മനസാത്മനി യോജയേത്‌ 


ഹോ, സുവ്രത, ഇനി ഞാന്‍ അങ്ങയോട്‌ പഞ്ചധാരണക 
ളെക്കുറിച്ച്‌ പറയാം. സ്വേഹസ്ഥിതമായ ആകാശത്തില്‍ 
ബാഹ്യാകാശത്തെ ധരിക്കണം. അങ്ങനെ പ്രാണനില്‍ നിന്ന്‌ 
ബാഹ്യവായുവിനെയും ജഠരാഗ്നിയില്‍ നിന്ന്‌ ബാഹ്യാഗ്നി 
യെയും ദേഹജലത്തില്‍ നിന്ന്‌ ബാഹ്യ ജലത്തെയും ഭൂവിഭാ 
ഗത്ത്‌ ഭൂമിയെയും ധരിക്കണം. ഒന്നിനെയും ധരിക്കുമ്പോള്‍ 
യഥാക്രമം ഹം, യം, രം, വം, ലം എന്നീ ബീജമന്ത്രങ്ങള്‍ ഉച്ച 
രിക്കണം. ഈ ധാരണം സര്‍വശ്രേഷ്ഠവും സര്‍വപാപഹരവു 
മാണ്‌. പാദം മുതല്‍ മുട്ട്‌ വരെയുള്ള ഭാഗം ഭൂമിയുടെ അംശ 
മെന്നും മുട്ടുമുതല്‍ ഗുദം വരെയുള്ള ഭാഗം ജലാംശമെന്നും 
ഗുദം മുതല്‍ ഹൃദയം വരെയുള്ള ഭാഗം അഗ്ന്യാംശം എന്നു 
ഹൃദയം മുതല്‍ ശഭ്രൂമധ്യം വരെയുള്ള ഭാഗം വായുവിന്റെ 
അംശം എന്നു ശിരോഭാഗം ആകാശാം ശമെന്നു പറയപ്പെടുന്നു. 
ഭൂമിയുടെ അംശത്തില്‍ ബ്രഹ്മാവിനെയും ജലാംശത്തില്‍ 
വിഷ്ണുവിനെയും അഗ്്യാംശത്തില്‍ മഹേശ്വരനെയും വായി 
വിന്റെ അശത്തില്‍ ഈശ്വരനെയും ആകാശത്തില്‍ സദാ ശിവ 
നെയും ധ്യാനിക്കണം. മറ്റൊരു ധാരണയെപ്പറ്റി ഇനി പറയാം. 
ജ്ഞാനികള്‍ സ്വാത്മാവില്‍ ബോധമയനും ആനന്ദമയനും 
കല്യാണമയനും ആയ പരമാത്മാവിനെ നിത്യവും ധരിക്കണം. 
ഇങ്ങനെ ചെയ്താല്‍ സര്‍വ പാപമുക്തിനാകും. കാര്യരൂപങ്ങ 
ളായ ബ്രഹ്മാദികലെ അവരുടെ കാരണത്തില്‍ ലയിപ്പിച്ച്‌ ബുദ്ധി 
ക്കെല്ലാം അനിര്‍വചനീയനും പരമകാരണപുരുഷനും അവ്യ 
ക്തനുമായ പരമേശ്വരനെ സ്വാത്മാവില്‍ ധാരണചെയ്യണം 
അങ്ങനെ ചെയ്യുമ്പോള്‍ തന്റെ മനസ്സിലന്‍ സകലകലായുക്ത 
മായ ഓംകാരരൂപിയായ പരമേശ്ചരനില്‍ സ്വയം സമര്‍പ്പണം 


ചെയ്യണം. 


K 


ഒന്‍പതാം ഖണ്ഡം 


1. അഥാതഃ സംപ്രവക്ഷ്യാമി ധ്യാനം 
സംസാരനാശനം 


ജതം, സത്യം, പരംബ്രഹ്മ സര്‍വസംസാരേ ഭേഷജം 
2. ഉനര്‍ദ്ധ്വരേതം വിശ്വരൂപം വിരൂപാക്ഷം മഹേശ്വരം 
സോഹമിത്യാദരേണൈവ ധ്യായേദ്യോഗീശ്വരേശ്വരം 
3. അഥവാസത്യമീശാനം ജ്ഞാനമാനന്ദമദ്വയം 
അത്യര്‍ത്ഥമചലം നിത്യമാദിമദ്ധ്യാന്ത വര്‍ജ്ജിതം 
4. തഥാ ! സ്ഥൂലനാകാശമസംസ്പൃശ്യമചാക്ഷുഷം 
ന രസം ന ചഗന്ധാഖ്യ മ്പമേയമനുപമം 
5. ആത്മാനം സച്ചിദാനന്ദമന്തം ബ്രഹ്മ സുധ്രത 
അഹമസ്മീത്യഭ്ധ്യായേദ്ധ്യേയാതീതം വിമുക്തയേ 
6. ഏവ മഭ്യാസയുക്തസ്യ പുരുഷസ്യ മഹാത്മനഃ 
ക്രമാദ്വേദാന്തവിജ്ഞാനം വിജായേത ന സംശയഃ 


ഇനി സംസാരനാശകമായ ധ്യാനത്തെപ്പറ്റി പറയാം. 

യോഗീശ്വരന്‍മാര്‍ക്ക്‌ ഈശ്വരനായവനും വിരൂപാക്ഷനും 

ഈര്‍ജ്ജരേതസ്സും സകല സംസാരദുഃഖത്തിന്‌ ഏകമാത്രൈ 

ഷധവും വിശ്വരൂപനും മഹേശ്വരനും സത്യസ്വരൂപനുമായ പര 
ബ്രഹ്മത്തെ ആത്മരുപത്തില്‍ ഭക്തിപൂര്‍വ്വം ധ്യാനിക്കണം. ആ 
ധ്യാനം പരബ്രഹ്മ ഞാന്‍ തന്നെയാണെന്ന ഭാവനയോടുകൂടി 
തന്നെയായിരിക്കണം. ധ്യാനം മറ്റൊരുവിധത്തിലുമാവാം. 

സര്‍വേശ്വരനും സത്യസ്വരൂപനും ആനന്ദമയനും അദ്വിതീ 

യനും നിര്‍മലനും ജ്ഞാനസ്വരൂപനും ആദ്യമദ്ധ്യാന്തഹീനനും 
നിത്യനും അഹോചരനും ദേഹാതീതനുമായ പരമാത്മാവിനെ 
ചിന്തിക്കുക. ബുദ്ധികൊണ്ട്‌ ആ പരബ്രഹ്മ ഞാന്‍ തന്നെയാ 

ണെന്ന്‌ ഭാവിക്കുകയും വേണം. ഈ വിധത്തിലുള്ള ചിന്ത 

യിലും അഭ്യാസങ്ങലിലും ലയിച്ചിരിക്കുന്ന മഹാത്മാവിനെ 

വേദോക്തമായ ബ്രഹ്മതത്വത്തിന്റെ സംശയരഹിതമായ വിശേ 
ഷജ്ഞാനം ലഭിക്കും. 


പത്താം ഖണ്ഡം 
1. അഥാതഃ സംപ്രവക്ഷ്യാമി സമാധിം ഭവനാശനം 
സമാധിഃ സംവിദുത്പത്തിഃ പരജീവൈകതാംപ്രതി 


2. നിത്യഃ സര്‍വഗതോഹ്യാത്മാ കൂടസ്ഥോ 
ദേഷവര്‍ജ്ജിതഃ 


ഏകഃ സംഭിദ്യതേ ശ്രാന്ത്യാ മായയാ ന സ്വരൂപതഃ 


3. തസ്മാദദ്വൈതമേവാസ്തിന പ്രപഞ്ചോ ന 
സംസൃതിഃ 


യഥാകശോ ഘടകാശോ മഠാകാശ ഇതീരിതഃ 


4. തഥാ ഭ്രാന്നൈര്‍ ദ്വിധാ പ്രോക്താ ഹ്യാത്മാ 
ജീവേശ്വരാ 
ത്മനാ, നാഹം ദേവോ ന ച പ്രാണോ നേന്ദ്രിയാണി 
മനോ നഹി. 


le 


5. സദാ സാക്ഷി സ്വരൂപത്വാച്ഛിവ ഏവാസ്മി കേവലഃ 
ഇതി ധീര്യാ മുനിശ്രേഷ്ഠ സാ സമാധിരിഹോച്യതേ 


6. സാഹം ബ്രഹ്മ ന സംസാരീ ന മത്തോ f ന്യഃ 
കദാചന 


യഥാ ഫേനതരംഗദി സമുദ്രാദുത്ഥിനം പുനഃ 
7. സമുദ്രേ ലീയതേ തദ്വജ്ജസന്‍മയ്യനുലയതേ 


തസ്മാന്‍ മനഃ പൃഥങ്നാസ്തി ജഗന്‍മായാ ച 
നാസ്തി ഹി 


8. യസ്ൈവം പരമാത്മായം പ്രത്യുഗ്ഭുതഃ പ്രകാശിതഃ 


സ തു യാതി ച പുഭാവം സ്വയം 
സാക്ഷാത്പരാമൃതം 


9. യദാ മനസി ചൈതന്യം ഭാതി സര്‍വത്രഗം സദാ 
യോഗിനോ വ്യവധാനേന തദാസംപദ്യതേ സ്വയം 


10. യദാ സർവാണി ഭൂതാനി സ്വാത്മന്യേവ ഹി പശൃതി 
സർവഭൂതേഷു ചാത്മാനം ബ്രഹ്മസംപദ്യതേ തദാ 

1. യദാ സർവാണി ഭൂതാനി സമാധിസ്ഥോ ന പശ്യതി 
ഏകിഭൂതഃ പരേണസര തദാ ഭവതി കേവലഃ 

12. യദി പശ്യതി ചാത്മാനം കേവലം പരമാര്‍ത്ഥതഃ 
മായാമാത്രം ജഗദ്കൃസ്നം തദാ ഭവതി നിര്‍വൃതിഃ 

13. ഏവമുക്ത്വാ സ ഭഗവാന്‍ ദത്താത്രേയോ മഹാമുനിഃ 
സാംകൃതിഃ സ്വസ്വരൂപേണ സുഖമാസ്തേതി 


നിര്‍ഭയഃ 


ലോകവുമായുള്ള ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന സമാധി 
യെപ്പറ്റി ഇനി പറയാം. പരമാത്മാവിന്റെയും ജീവാത്മാവി 
ന്റെയും ഏകീഭാവത്തെ സംബന്ധിച്ചിട്ടുളള നിശ്ചയാത്മകമായ 
ബുദ്ധിയുടെ പ്രകടനം തന്നെയാണ്‌ സമാധി. ആത്മാവ്‌ 
നിത്യവും ഏകരസയുക്തവും സര്‍വവ്യാപിയും സര്‍വദോഷ 
വിഹീനവുമാണ്‌ അത്‌ ഒന്നാണെങ്കിലും മായാജനിതമായ ഭ്രമ 


ത്താല്‍ ഭിന്നമായികാണപ്പെടുന്നു. യഥാര്‍ത്ഥത്തില്‍ നിപ 
പരമാത്മാക്കള്‍ക്ക്‌ ഭേദമില്ല. അതിനാല്‍ അദ്വൈതഭാവനതന്നെ 
യാണ്‌ സത്യം. പ്രപഞ്ചം എന്നൊന്നില്ല. ആകാശത്തെതന്നെ 
ഘടാകാശമെന്നും മഠാകാശമെന്നും പറയുന്നതുപോലെ 
അജ്ഞാനികള്‍ ഒരു ഈശ്വരനെതന്നെ ജീവനെന്നും ബ്രഹ്മ 
മെന്നും രണ്ടുവിധത്തില്‍ കാണുന്നു. ആര്‍ സ്വയം ദേഹമെന്നും 
പ്രാണനെന്നും ഇന്ദ്രിയമെന്നും മനസ്സെന്നും കരുതാതെ 
സാക്ഷിസ്വരൂപത്തില്‍ സ്ഥിതിചെയ്യുന്ന ഒരേശിവരൂപമായ പര 
മാത്മാവ്‌ തന്നെയാണെന്ന്‌ കരുതുന്നത്‌, അവരുടെ ഈ വിധ 
മുള്ള നിശ്ചയാത്മക ബുദ്ധിയെയാണ്‌ സമാധിയെന്ന്‌ പറയുന്ന 
ത്‌. യഥാര്‍ത്ഥത്തില്‍ ഞാന്‍ ഈശ്വരനാണ്‌, സംസാരബന്ധ 
ത്തില്‍ അകപ്പെട്ടിരിക്കുന്ന ജീവിയല്ല, എന്നില്‍ നിന്ന്‌ ഭിന്നമായി 
ഒരു വസ്തുവിനും അസ്ഥിത്വം ഇല്ല നിരയും പതയും സമുദ്ര 
ത്തില്‍ നിന്നുണ്ടായി സമുദ്രത്തില്‍ തന്നെ വിലയം കൊള്ളു 
ന്നതുപോലെ ഈ ജഗത്തും എന്നില്‍ നിന്നു ഉണ്ടായി എന്നില്‍ 
തന്നെ ലയിക്കുന്നു. അതിനാല്‍ സൃഷ്ടിക്ക്‌ കാരണഭൂതമായ 
മനസ്സും എന്നില്‍ നിന്ന്‌ ഭിന്നമല്ല. പരമാത്മാവിന്‌ സ്വാത്മരൂപ 
ത്തില്‍ കാണുന്ന വ്യക്തി പ്രഹ്മത്വം പ്രാപിക്കുന്നു. ജ്ഞാനി 
സര്‍വജീവികളെയും തന്നില്‍ തന്നെ കാണുകയും എല്ലാ ജീവി 
കളിലും താന്‍ സ്ഥിതിചെയ്യുന്നതായി ഗ്രഹിക്കുകയും ചെയ്യു 
ന്നു. സമാധിസ്ഥന്‍ പരമാത്മാവുമായി താദാത്മ്യം പ്രാപിച്ച്‌ 
തന്നില്‍ നിന്ന്‌ ഭിന്നമായി ഒരു പ്രാണിയേയും കാണാതിരിക്കുന്ന 
അവസ്ഥ വരുമ്പോള്‍ അവന്‍ പരമാത്മസ്വരൂപത്തില്‍ തന്നെ 
യാണ്‌ സ്ഥിതിചെയ്യുന്നത്‌. തന്റെ ആത്മാവിനെ മാത്രം സത്യ 
സ്വരൂപത്തില്‍ കാണുകയും സര്‍വജഗത്തിനേയും മായയുടെ 
ലീലാവിലാസമെന്ന്‌ മനസ്സിലാക്കുകയും ചെയ്യുമ്പോള്‍ അവന്‍ 
പരമാനന്ദം പ്രാപിക്കുന്നു. ഇങ്ങനെ ഉപദേശം നല്‍കിയതിനു 
ശേഷം ദത്താത്രേയന്‍ മൌനംഭുജിച്ചു സാംകൃതിമുനി ആ ഉപ 
ദേശം ഗ്രഹിച്ച്‌ തന്റെ യഥാര്‍ത്ഥ രൂപത്തില്‍ ഇരുന്നുകൊണ്ട്‌ 
ഭയരഹിതനും ആനന്ദമയനും ചിന്മയസ്വരൂപനുമായി. 


ജാബാലദര്‍ശനോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


 ജാബ്ചാജ്യ്യൂപണ്ട്ഘത്ത്‌ ൭ 
യ 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാംഗാനി വാക്‌ പ്രാണാശ്ച 
ക്ഷുശ്രോഴ്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി. 
സര്‍വം ബ്രഹ്മോപനിഷദം. മാഹം ബ്രഹ്മ നിരാകുര്യാം 
മാമാ ബ്രഹ്മ നിരാകരോദനിരാ കരണ മസ്ത്വനിരാക 


രണം മേ അസ്തു. തദാത്മനിരതേ യ ഉപനിഷത്സു 
ധര്‍മ്മസ്തേ മയി സന്തു തേ മയി സന്തു. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


എന്റെ അംഹങ്ങള്‍ പുഷ്ടി പ്രാപിക്കട്ടെ. വാക്ക്‌ പ്രാമന്‍ 
നേത്രം ശ്രോത്രം ബലം ഇന്ദ്രിയങ്ങല്‍ എല്ലാം പുഷ്ടി പ്രാപിക്ക 


P 


468 


ട്ടെ. എല്ലാ ഉപനിഷത്തുകളും ബ്രഹ്മമാകുന്നു. ഞാന്‍ ബ്രഹ്മ 
ത്തെയും ബ്രഹ്മം എന്നെയും കൈവിടാതിരിക്കട്ടെ. അങ്ങനെ 
യുള്ള എനിക്ക്‌ ഉപനിഷത്തില്‍ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ധര്‍മ്മ 
ങ്ങള്‍ കൈവരട്ടെ. അവ എന്നില്‍ ഉള്‍ക്കൊള്ളട്ടെ. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം അഥ ഹൈനം ഭഗവന്തം ജാബാലിം പൈപ്പ 
ലാഭിം പപ്രച്ഛ ഭഗവാന്‍ മേ ബ്രൂഹി പരമതത്വ രഹസ്യം 


പൈപ്പലാദിഭഗവാനായ ജാബാലിയോട്‌ ചോദിച്ചു: ഭഗ 
വാനെ അങ്ങെനിക്ക്‌ പരമതത്വരസ്യം പറഞ്ഞുതരാമോ? 


2. കിം തത്ത്വം കോ ജീവഃ കഃ പശുഃ കഃ ഈശഃ കോ 
മോക്ഷോപായ ഇതി. 


എന്താണ്‌ തത്വം? എന്താണ്‌ ജീവന്‍? എന്താണ്‌ പശു? 


ആരാണ്‌ ഈശ്വരന്‍? മോക്ഷോപായം എന്താണ്‌? 


3. സ തം ഹോവാച സാധു പൃഷ്ടം, സര്‍വം നിവേദ 
യാമി യഥാ ജ്ഞാതമിതി. 


ജാബാലി പറഞ്ഞു: ചോദ്യം ഏറ്റവും ഉത്തമമായിരിക്കു 
ന്നു. അതിനാല്‍ എനിക്കറിയാവുന്നതെല്ലാം ഞാന്‍ പറഞ്ഞു 


തരാം. 


4. പുനഃ സ തമുവാച-കുതസ്തയാ ജ്ഞാനമിതി 


5. പുനഃ സ തമുവാച-ഷഡാനനാദിതി 


6. പുനഃ സ തമുവാച-തേനാഥ കുതോ ജ്ഞാത മിതി 


7. പുനഃ സ തമുവാച-തേനേശാനാദിതി 


8. പുനഃ സ തമുവാച-കഥം തസ്മാത്തേന 
ജ്ഞാത മിതി 


9. പുനഃ സ തമുവാച-തദുപാസനാദിതി 


10. പുനഃ സ തമുവാച-ഭഗവന്‍ കൃപയാ മേ സര 
ഹസ്യം സര്‍വം നിവേദയേതി 


പൈപ്പിലാദി പറഞ്ഞു: അങ്ങ്‌ ഈ പരമ തത്വരഹസ്യം 
എങ്ങനെ അറിഞ്ഞു: 
അദ്ദേഹം എവിടെനിന്നറിഞ്ഞു. 
ഞാന്‍ ഷണ്‍മുഖനില്‍ നിന്നും അറിഞ്ഞു. 
അദ്ദേഹം ഈശ്വരനില്‍നിന്നറിഞ്ഞു. 
അദ്ദേഹം എങ്ങനെയാണറിഞ്ഞത്‌? 
അദ്ദേഹം ഉപാസന കൊണ്ടറിഞ്ഞു. 
ഭഗവാനെ എന്നാല്‍ ആ രഹസ്യങ്ങളെല്ലാം ദയവുചെയ്ത്‌ 
എനിക്കു പറഞ്ഞു തരുക. 


സതേന പൃഷ്ടഃ സര്‍വം നിവേദയാമാസ തത്വം 
പശുപതിരഹംകാരാവിഷ്ടട സംസാരീ ജീവ ഏവ പശുഃ 
സര്‍വജ്ഞഃ പഞ്ചകൃത്യസമ്പന്നഃ സര്‍വേശ്വര ഈശഃ 
പശുപതിഃ 


പൈപ്പലാദിയാല്‍ ഇങ്ങനെ ചോദിക്കപ്പെട്ട്‌ ജാബാല്‍ 
എലാം പറഞ്ഞുകൊടുത്തു. അഹംകാരയുക്തനായ പശുപതി 
ബ 
തന്നെയാണ്‌ പ്രാപഞ്ചികജീവനായ പശുവായിത്തീരുന്നത്‌. 
സര്‍വജ്ഞനും സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനു 
ഗ്രഹം ഈ അഞ്ചു കൃത്യങ്ങളില്‍ സമ്പന്നനും സര്‍വേശ്വരനു 
മായ ഈശ്വരന്‍ തന്നെയാണ്‌ പശുപതി. 


12. കേ പശവ ഇതി പുനഃ സ തമുവാച ജീവാ പശവ 
ഉക്താഃ തത്പതിത്വാത്‌ പശുപതി? 


പൈപ്പലാദി ചോദിച്ചു; പശു ആരാണ്‌? ജാബാലി പറഞ്ഞു. 
ജീവന്‍ തന്നെയാണ്‌ പശു. അവയുടെ പതിയായതുകൊണ്ട്‌ 
അദ്ദേഹത്തെ പശുപതി എന്നു പറയുന്നു. 


13. സപുനസ്തം ഹോ വാച കഥം ജീവാഃ പശവ 
ഇതി? കഥം തത്‌ 


പതിരിതി? 


പൈപ്പലാദി വീണ്ടും അദ്ദേഹത്തോട്‌ ചോദിച്ചു: ജീവനെ 
പശുവെന്ന്‌ എന്തുകൊണ്ട്‌ പറയുന്നു. എങ്ങനെ ഈശ്വരന്‍ അവ 
യുടെ പതിയാകുന്നു. 


14. സ ത മു വാച യഥാ തൃ ണാശിനോ വിവേക 
ഹീനാഃ പരപ്രേഷ്യാഃ കൃഷ്യാദികര്‍മ്മസുനിയുക്താഃ 
സകല ദുഃഖ സ ഹഃ സ്വ സ്വാമിബധ്യമാനാ ഗവാ 
ദയഃ പശവഃ യഥാ തത്‌ സ്വാമിനഃ ഇവ സര്‍വജ്ഞ 
ഈശഃ പശുപതിഃ 


ജാബാലി പറഞ്ഞു: പുല്ലുതിന്നുന്നവയും വിവേകമില്ലാത്ത 
വയും അന്യര്‍ക്ക്‌ ദാസ്യം ചെയ്യുന്നവയും കൃഷികാര്യ 
ങ്ങള്‍ക്കും മറ്റും ഉപയോഗപ്പെടുത്തുന്നവയും പലവിധ 
ദുഃഖങ്ങലും സഹിക്കുന്നവയും ബന്ധനത്തില്‍ കഴിയുന്നവ 
യുമായ പശു മുതലായ മൃഗങ്ങള്‍ ഏതെങ്കിലും യജമാനന്റെ 
അധീനതയില്‍ കഴിയുന്നതുപോലെ എല്ലാ ജീവനും സര്‍വജ്ഞ 
നായ ഈശ്വരന്റെ അധീനതയില്‍ കഴിയുന്നതുകൊണ്ട്‌ 
ഈശ്വരന്‍ പശുപതിയായി. 


15. തത്ജ്ഞാനം കേനോപായേന ജായതേ? 
16. പുനഃ സ തമുവാച-വിഭൂതി ധാരണാദേവ. 


17. തത്‌ പ്രകാരഃ കഥമിതി, കുത്ര കുത്ര ധാര്യാ? 


പൈപ്പലാദി: ആ ജ്ഞാനം എങ്ങനെ നേടാം? 
ജാബാലി വിഭൂതി ധാരണം കൊണ്ട്‌ ആ ജ്ഞാനം സിദ്ധിക്കു 
ന്നു. പൈപ്പലാദി: അതിന്റെ വിധി എന്താണ്‌? ഏതേതെല്ലാം 
സ്ഥാനങ്ങളിലാണ്‌ അത്‌ ധരിക്കേണ്ടത്‌? 


18. പുനഃ സ തമുവാച സദ്യോജാതാദി പഞ്ചരബഹ്മ 
മന്ത്ര ഭസ്മ സംഗൃഹ്യ അഗ്നിരിതി ഭസ്മേ ന്യനേത 
അഭിമന്ത്യമാനസ്തോക ഇതി സമൃദ്ധ്യത്യജലേന 
സംസൃജ്യ (ര്ര്യായുഷമിതി ശിരോലലാടവക്ഷഃ 
സ്കന്ധേഷ്വിതി തിസൃഭിസ്ത്യായുഷൈസ്ര്രയം 
ബകൈഃ സ്തിസ്രോ രേഖാഃ പ്രകുര്‍വീത്രവത മേതത്‌ 
ശാംഭവം സർവേഷു വേദേഷു വേദവാദിഭിരുക്തം 


PD 


ഭവതി തത്‌ സമാചരേത്‌ മുമുക്ഷുര്‍ന പുനര്‍ഭവായ 


ജാബാലി പറഞ്ഞു: സദ്യോ ജാതാദി പഞ്ചരബ്ഹ്മമന്ത്ര 
ത്താല്‍ ഭസ്മമെടുത്ത്‌ അഗ്നിരിത ഭസ്മ എന്ന മന്ത്രത്താല്‍ 
അതിനെ ധരിക്കുകയും വെള്ളത്തില്‍ കുഴച്ച്‌ ത്ര്യായുഷം എന്ന 
മന്ത്രത്താല്‍ തല, നെറ്റി, നെഞ്ചി, തോള്‍ എന്നീ ഭാഗങ്ങളില്‍ 
ത്രായുഷം, ത്ര്യംബകം എന്നീ മന്ത്രങ്ങളാല്‍ മൂന്നു രേഖ വര 
യ്ക്കുകയും ചെയ്യുക എന്ന ശാംഭവ്രവതം സകല വേദങ്ങ 
ളിലും വേദവാദികളാലും പറയപ്പെട്ടിരിക്കുന്നു. ഈ വ്രതം ആച 
രിച്ചാല്‍ മുമുക്ഷുക്കള്‍ക്ക്‌ പുനര്‍ജന്മം ഉണ്ടാവുകയില്ല. 


19. അഥ സനത്‌ കുമാരഃ പ്രമാണം പൃച്ഛതി ത്രിപു 
ണ്ഡധാരണസ്യ ത്രിധാ രേഖാ ആലലാടാ ദാച 
ക്ധുഷോ രാശ്രുവോര്‍മധ്യതശ്ച 


സനത്കുമാരന്‍ അതിന്‌ പ്രമാണം ചോദിച്ചപ്പോള്‍ 
ജാബാലി പറഞ്ഞു:- ശിരസ്സിനും ചക്ഷുസ്സിനും പുരിക 
ങ്ങള്‍ക്കും മധ്യേയായി ത്രിപുരണ്ഡം ധരിക്കണം. 


20. യാ! സ്യ പ്രഥമാ രേഖാ സാ ഗാര്‍ഹപത്യ 
ശ്വകാരോ രജോ ഭൂര്‍ലോകഃ സ്വാത്മാ ക്രിയാശക്തി 
ജഗ്വേദഃ പ്രാതഃ സവനം പ്രജാപതിര്‍ദേവോ ദേവതേ 
തി. യാസ്യ ദ്വിതീയ രേഖാ സാ ദക്ഷിണാ ഗ്നിരുകാരഃ 
സത്ത്വമന്തരീക്ഷമന്തരാത്മാ ചേച്ഛാ ശക്തിര്‍ 
യജുര്‍വേദോ മാധ്യന്ദിനസവനം വിഷ്ണൂര്‍ ദേവോ 
ദേവതേതി യാ f സ്യ തൃതീയ രേഖാ സാ f ഹവ 
നീയാ മകാരസ്തമോ ദ്യര്‍ ലോകഃ പരമാത്മാ ജ്ഞാന 
ശക്തിഃ സാമവേഭ സ്ത്രീതീയ സവനം മഹാദേവോ 
ദേവതേതി ത്രിപുരണ്ഡം ഭസ്മനാ കരോതി 


അതിന്റെ പ്രഥമരേഖ ഗാര്‍ഹപത്യാഗ്നി രജോഗുണ 
അകാരം ഭൂലോകം, സ്വാത്മാവ്‌ ക്രിയാശക്തി, ജഗ്വേദം പ്രാതഃ 
സവനം എന്നിവയുടെ പ്രതീകമാണ്‌. അതിന്റെ ദേവത പ്രജാപ 
തിയാകുന്നു. അതിലെ ദിതീയരേഖ ദക്ഷിണാഗ്നി, ഉകാരം സത്വ 
ഗുണം, അന്തരീക്ഷ ലോകം, അന്തരാത്മാവ്‌ ഇച്ഛാശക്തി, 
യജൂര്‍വേദം മാധ്യന്ദിനസവനം എന്നിവയുടെ പ്രതീകമാണ്‌. 
അതിന്റെ ദേവത വിഷ്ണുവാകുന്നു. തൃതീയ രേഖ ആഹവനീ 
യാഗ്നി മകാരം തമോ ഗുണം ദ്യുലോകം പരമാത്മാവ്‌ ജ്ഞാന 
ശക്തി സാമവേദം തൃതീയ സവനം എന്നിവയുടെ പ്രതീകമാ 
ണ്‌. അതിന്റെ ദേവതമഹാദേവനാകുന്നു. ഭസ്മം കൊണ്ടാണ്‌ 
ത്രുപുണ്ഡം ധരിക്കേണ്ടത്‌. 


21. യോ വിദ്വാന്‍ ബ്രഹ്മചാരീ ഗൃഹീ വാനപ്രസ്ഥോ 
യതിര്‍ വാ സ മഹാപാതകോപപാത കേഭ്യഃ പൂതോ 
ഭവതി. സ സര്‍വാന്‍ ദേവാന്‍ ധ്യോതോ ഭവതി. സ 
സർവേഷു തീര്‍ത്ഥേഷു സ്നാതോ ഭവതി, സകലരു 
ശ്രമര്ദ്രജപീ ഭവതി, ന സ പുനരാവര്‍ത്തതേ ന സ 
പുനരാവര്‍ത്തതേ ഇതി ഓം സദിത്യുപനിഷത്‌. 


ഈ ത്രുപുണ്രഡരേഖകള്‍ ധരിക്കുന്ന ജ്ഞാനി ബ്രഹ്മചാ 
രിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ആരാ 
യാലും അവന്‍ മഹാപാതകങ്ങളില്‍ നിന്നും ഉപപാതകങ്ങളില്‍ 
നിന്നും മുക്തനായി ഭവിക്കുന്നു. അവന്‍ സകലദേവന്മാരെയും 
ധ്യാനിച്ചവനാകുന്നു. സര്‍വതീര്‍ത്ഥങ്ങളിലും സ്നാനം ചെയ്ത 
വനായി തീരുന്നു. അവന്‍ സര്‍വരുദ്രമന്ത്രങ്ങളും ജപിച്ചവനു 
മായിത്തീരുന്നു. അവന്‍ പുനര്‍ജന്മമില്ല. ഇത്‌ സത്യമാണ്‌ എന്ന്‌ 
ഉപനിഷത്ത്‌ 


ജാബാല്യുപനിഷത്ത്‌ സമാപിച്ചു. 


EE 


ൽ യു 
പ തമൂൃത്യാത്തോപണ്്ഷഘത്ത്‌ 


ശാന്തിപാഠം 


ഓം. പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണ മിദം. പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
മുദച്യതേഃ പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാ 
വശിഷ്യതേ. 


ഓം ഈ പരബ്രഹ്മം പൂര്‍ണ്ണമാണ്‌. ഈ പ്രപഞ്ചവും പൂര്‍ണ്ണ 
മാണ്‌. പൂര്‍ണ്ണരബഹ്മത്തില്‍ നിന്നും പൂര്‍ണ്ണപ്രപഞ്ചം ഉണ്ടാകു 
ന്നു. പൂര്‍ണ്ണത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണം എടുത്താലും പൂര്‍ണ്ണം അവ 
ശേഷിക്കുന്നു. 


1. അഥ തുരീയാതിതാവധൂതാനാം കോയം മാര്‍ഗ്ഗ 
സ്തേഷാം കാ സ്ഥിതി രീതി പിതാമഹോ ഭഗവന്തം 
പിതരമാദിനാരായണം പരിസമേത്യോവാച തമാഹ ഭഗ 
വാന്‍ നാരായണോ യോ ! യമവധൂതമാര്‍ഗ്ഗസ്ഥോ 
ലോകേ ദുര്‍ലഭതരോ ന തു ബാഹുല്യോ ചത്യേ കോ 
ഭവതി സ ഏവ നിത്യ പൂതഃ സ ഏവ വൈരാഗ്യ 
മൂര്‍ത്തി സ ഏവ ജ്ഞാനാകാര സ ഏവ വേദ പുരുഷ 
ഇതി ജ്ഞാനിനോ മത്യന്തേ 


P 


മഹാപുരുഷോ യസ്തച്ചിത്തം മയോ വാവതിഷ്ഠിതേ അഹം 

ച തസ്മി നോ വാവ സ്ഥിതിസോ [ യമാഭാ താവത്‌ ക്രമേണ 

കുടീചകോ ബഹുതത്വം പ്രാപ്യ ബഹൂദകോ ഹംസ ത്വമവ 

ലംബ്യ ഹംസഃ പരമഹംസോ ഭൂത്വാ സ്വരൂപാനുസന്ധാനേന 

സര്‍വ്പ്രപഞ്ചം വിദിത്വാ ദണ്ഡകമണ്ഡലു കടിസൂത്രകരാപീനാ 
ച്ഛാദനം സ്വ വിധ്യുക്ത ക്രിയാദികം സര്‍വമപ്സു സംന്യസ്യ 

ദിഗംബരോ ഭൂത്വാ വിവര്‍ണ്ണജീര്‍ണ്ണവല്ക്കലാ ജിന പരിഗ്രഹ 

മപി സംതൃജ്യ തദ്ദുര്‍ധ്വ മന്ത്ര വദാചരന്‍ ക്ധരാഭ്യംഗസ്നാ 

നോര്‍ധ്വ പുഗ്ഡാദികം വിഹായ ലാകിക വൈദിക മഹ്യുപ 

സംഹൃത്യ സര്‍വത്ര പുണ്യാപുണ്യ വിവര്‍ജിതോ ജ്ഞാനാ 

ജ്ഞാനമപി വിഹായ ശീതോഷ്ണ സുഖദുഃഖ മാനാവമാനം 

നിര്‍ജിത്യ വാസനാ ത്രയപൂര്‍വകം നിന്ദാ നിന്ദാഗര്‍വ മത്സര 

രംഭ ദര്‍പ്പ ദ്വേഷ കാമക്രോധ ലോഭമോഹര്‍ഷാമര്‍ഷാ സുൂയാ 

ത്മസംരക്ഷണാദികം ദശ്ധ്വാ സ്വ വപുഃകുണ പാകാരമിവപശ്യ 
നായ തേനാനി യമേന ലാഭാലാഭ സമ കൃത്വാ ഗോ പൃത്യാ 

പ്രാണസംരക്ഷണം കൂര്‍വന്‍ യത്‌ പ്രാപ്തം തേനൈവ നിര്‍ലോ 
ലൂപഃ സര്‍വ വിദ്യാപാണ്ഡിത്യ പ്രപഞ്ചം ഭസ്മികൃത്യ സ്വരൂപം 

ഗോപയിത്വാ ജ്യേഷ്ഠാ ജ്യേഷ്ഠത്വാ ന പാലാപകഃ സര്‍വോത്‌ 

കൃഷത്വ സര്‍വാത്മകത്വ ദ്വൈതം കല്പയിത്വാ മത്തോ വ്യതി 

രിക്തഃ കശ്ചിന്നാന്യോ അസ്തീതി ദേവ ഗുഹ്യാദി ധന മാത്മ 

ന്യപ സംഹൃത്യ ദുഃഖേനോ ദിഗ്നഃ സുഖേന നാനുമോ ദകോ 

രാഗേ നിസ്പൃഹഃ സര്‍വത്ര ശുഭാശുഭയോ രനഭിസ്നേഹഃ 

സര്‍വേന്ദ്രിയോ പരമഃ സ്വപൂര്‍വാപന്നാ ശ്രമാചാരവിദ്യാ ധര്‍മ്മ 
പ്രഭവ മനനുസ്മരം സ്ത്യക്ത വര്‍ണ്ണാസ്രമാചാരഃ സര്‍വദാ ദിവാ 
നക്ത സമത്വേനാസ്വപ്നഃ സര്‍വദാ? നൂന്മത്തോ ബാലോ ന്മത്ത്‌ 

പിശാചവ ദേകാകീ സഞ്ചരനാസംഭാഷണ പരഃ സ്വരൂപധ്യാ 

നേന നിരാലംബ മവലംബ്യ സ്വാത്മ നിഷ്ഠാനുകൂലേന സര്‍വം 
വിസ്മൃത്യ തുരീയാതീതാ വധൂത വേഷേണാ ദ്വൈത നിഷ്ഠാ 

പര പ്രണവാത്മകത്വേന ദേഹത്യാഗം കരോതി യഃ സോവധൂത 
സ കൃതകൃത്യോ ഭവതീ ത്യുപനിഷത്‌. 


പിതാമഹനായ ബ്രഹ്മാവ്‌ സ്വവിതാവായ ഭഗവാന്‍ നാരാ 
യണന്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു: തുരീയാവധൂതന്റെ 
മാര്‍ഗ്ഗമെന്താണ്‌? അവന്റെ സ്ഥിതി എന്ത്‌? അതുകേട്ട്‌ ഭഗവാന്‍ 


നാരായണന്‍ പറഞ്ഞു. അവധൂതമാര്‍ഗ്ഗചാരികള്‍ ചുരുക്കമാണ്‌. 


അങ്ങനെ ഒരാളെങ്കിലുമുണ്ടായാല്‍ അയാള്‍ നിതൃശുദ്ധനും 
വൈരാഗ്യമതിയും ജ്ഞാനാകാരവും വേദപുരുഷനും ആകും. 
അങ്ങനെയുള്ള മഹാപുരുഷന്മാര്‍ ചിത്തം എന്നില്‍ സമര്‍പ്പി 


ക്കുന്നു. ഞാന്‍ അവന്റെ ഉള്ളില്‍ സ്ഥിതി ചെയ്യുന്നു. ആരംഭ 
ത്തില്‍ കുടീചകനായി പിന്നെ അവന്‍ ബഹുദകശ്രേണിയില്‍ 
പ്രവേശിക്കുന്നു. അതില്‍ നിന്ന്‌ ഹംസനായും ഹംസനില്‍ 
നിന്ന്‌ പരമഹംസനായും തീരുന്നു. അവന്‍ ആത്മസ്വരൂപസ 
ന്ധാനത്താല്‍ എല്ലാ പ്രപഞ്ചരഹസ്യങ്ങളും ഗ്രഹിച്ച്‌ ദമ്ധം, കമ 
ണ്ഡലു, കടിസൂത്രം കൌപീനം, ആച്ഛാദനവസ്ത്രം എന്നിവ 
യോടെ യഥാവിധി അനുഷ്ഠിക്കേണ്ടതെല്ലാം ചെയ്ത്‌ അവ ജല 
ത്തിലൊഴുക്കുന്നു. പിന്നെ ദിഗംബരനായി ജീര്‍ണ്ണിച്ച വല്‍ക്ക 
ലാജിനങ്ങളും ത്യജിച്ച്‌ സകല വിധി നിഷേധ രാഹിത്യത്തോടെ 
കഴിഞ്ഞുകൂടുന്നു. ക്ഷരം, അഭ്യംഗം, ഈര്‍ധ്വ, പുണ്രഡം 
ഇതൊന്നും അവന്‍ കൈക്കൊള്ളുന്നില്ല. ലൌകിക വൈദിക 
കര്‍മ്മങ്ങളേയും ഉപേക്ഷിക്കുന്നു. ശീതോഷ്ണ സുഖദുഃഖാദി 
ചിന്തകളൊന്നും അവനില്ല. വാസനാ ത്രയത്തോടൊപ്പം നിന്ദ, 
അനിന്ദ, ഗര്‍വം, മത്സരം, ദംഭം, ദ്വേഷം, കാമം, ക്രോധം, 
ലോഭം, മോഹം, ഹര്‍ഷം, അമര്‍ഷം, അസൂയ ആത്മസംര 
ക്ഷണ ഭാവന. ഇവയെല്ലാം കൈവെടിയുന്നു. ലാഭാലാഭ ചിന്ത 
യില്ല. കിട്ടുന്നതില്‍ തൃപ്തിപ്പെട്ടു പ്രാണന്‍ നിലനിര്‍ത്തുന്നു. 
നിര്‍ലോലുവനായിരിക്കും. പാണ്ഡിത്യാഹങ്കാരമില്ല. സ്വരൂപം 
ഗോപനം ചെയ്ത്‌ കഴിയുന്നു. സര്‍വോത്കൃഷ്ടവും അദ്വൈത 
വുമായ രൂപത്തെ സങ്കല്പിക്കുന്നു. ഞാന്‍ തന്നെ പൂര്‍ണ്ണ 
ബ്രഹ്മ എന്ന്‌ കരുതുന്നു. ദുഃഖത്താല്‍ ദുഃഖിതനോ സുഖത്തില്‍ 
(പഹൃഷ്ഠനോ ആകുന്നില്ല. രാഗ നിസ്പൃഹനായിരിക്കും. 
അവന്‍ തന്റെ പൂര്‍വജീവിതാശ്രമം വിദ്യ ധര്‍മ്മം പ്രഭാവം 
എന്നിവ സ്മരിക്കുകയില്ല. പര്‍ണ്ണാശ്രമാചാരം പരിത്യജിക്കുന്നു. 
അവന രാത്രിയും പകലും തുല്യമാണ്‌. സദാ സഞ്ചരിച്ചുകൊ 
ണ്ടിരിക്കും. ജലനാസ്ഥലവും അവന്‍ കമണ്ഡലുവിന്റെ പ്രയോ 
ജനം നല്‍കുന്നു. ഉന്മാദമില്ല. പുറമെ ബാലനെ പോലെയോ ഉന്മ 
ത്തനെപ്പോലെയോ, പിശാചിനെപ്പോലെയോ ഭാവിച്ച്‌ ഏകാകി 
യായി ജീവിക്കുന്നു. ആരോടും സംസാരിക്കുന്നില്ല. സദാ സ്വരൂ 
പധ്യാനനിരതനായിരിക്കും. നിരാലംബത്തെ അവലംബമാക്കി 
ആത്മനിഷ്ഠയൊഴികെ മറ്റെല്ലാ വിധ ധ്യാനത്തെയും പരിത്യ 
ജിക്കുന്നു. ഇപ്രകാരമുള്ള തുരീയാതീത വേഷധാരി എപ്പോഴും 
അദ്വൈതനിഷ്ഠാ പരനായിരിക്കും. അവന്‍ പ്രാണവാത്മകത്വ 
ത്താല്‍ ദേഹം വെടിയുന്നു. അങ്ങനെയുള്ള അവധൂതന്‍ കൃത 
കൃത്യനാണ്‌. എന്ന്‌ ഉപനിഷത്ത്‌ വ്യക്തമാക്കുന്നു. 


തുരീയാതീതോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


സ 


തമുളസ്യദൃപന്ദ്ഘത്ത്‌ 


൭൬ 


അഥതുസ്യുപനിഷദം വ്യാഖ്യാസ്യാമഃ നാരദഃ 
ജൂഷിഃ അഥര്‍വാഗിരഃ ച്ഛന്ദഃ അമൃതാ തുളസീ ദേവതാ 


മുധാ ബീജം വസുദാശക്തിഃ നാരായണഃകലികം 
ശ്യാമം ശ്യാമവപുര്‍ധാം ടുക്‌ സ്വരൂപാം യഗുര്‍മനാം 


ബ്രഹ്മാര്‍ത്ഥന പ്രാണാം കല്പകസ്താം പുരാണപ 
ഠിതാം അമൃതോത്ഭവം അമൃതരസ മജ്ഞരീം അന 
ന്താം അനന്തരസഭോഗദാം വൈഷ്ണവീം വിഷ്ണു 
വല്ലഭാം മൃത്യു ജന്മനിബര്‍ ഹിണീം ദര്‍ശനാത്‌ 
പാപനാശീനാം സ്പര്‍ശനാത്‌ പാവതിം അഭിവന്ദ 
നാത്‌ രോഗനാശിനീം സേവനമൃത്യുനാശിനീം 
വൈകുണ്‌ ഠാര്‍ച്ചനാദ്‌ വിവദ്ഹന്ത്രീം ഭക്ഷണാത്‌ 
വായുനപ്രദാം പ്രാദക്ഷിണ്യാത്‌ ദാരിദ്ര നാശിനീം 
സേവനാ മൃത്യൂനാശിനീം വൈകുണഠാര്‍ച്ചനാദ്‌ 
വിവത്ഹന്ത്രീം ഭക്ഷണാത്‌ വായുനപ്രദാം പ്രാദക്ഷി 
ണ്യാത്‌ ദാരിദ്ര നാശിനീം മൂലല്ലേപനാത്‌ പാപഭ 
ഞ്ജിനീം രഘാണതര്‍പ്പണാദനന്തമലനാശിനീം യ 
ഏവം വേദ സ വൈഷ്ണവോ ഭവതി വൃഥാ ന 
ഛിന്ദ്യാത്‌, ദൃഷ്ട്വാ പ്രദക്ഷിണം കുര്യാത്‌ യാം ന 
സ്പൃശേത്‌ പര്‍വണി ന വിചിന്വേത്‌ യദി വിചിന്മതി 
സ വിഷ്ണു ഹ ഭവതി ശ്രീ തുളസ്യൈ വിദ്‌ മഹേ 
വിഷ്‌ ണുപ്രിയായൈ ധീമഹി തന്നോ അമൃതാം 
പ്രചോദയാത്‌. 


ഇനി തുളസി ഉപനിഷത്ത്‌ പരിചിന്തന വിഷയമാക്കാം 
അതിന്റെ ജൂഷി നാരദനാണ്‌. ഛന്ദസ്സ്‌ അഥര്‍വാംഗിരസ്സ്‌. 
അമൃത തുളസിയാണ്‌ ദേവത സുധ ബീജം . വസുധാശക്തി. 
നാരായണന്‍ കീലകം. കൃഷ്ണവര്‍ണ്ണയും കൃഷ്ണശരീരിണി 
യും ജുഗ്വേദ സ്വരൂപയും യജ്ജുര്‍വേദചിത്താത്മകയും 
അഥര്‍വവേദ്രപാണയും വേദാംഗഹസ്തയും അമൃതോല്പ 
ന്നയും അമൃതരസമഞ്ജരീ സ്വരൂപയും അനന്ത സുഖ്രപ 
ദയും വൈഷ്ണവിയുമായ തുളസി വിഷ്ണുപ്രിയയാകുന്നു. 
ജനനമരണനാശിനിയാണ്‌, കാണുന്നതു കൊണ്ട്‌ തന്നെ 
പാപം നശിപ്പിക്കുന്നു. നമിച്ചാല്‍ രോഗശമനം ഉണ്ടാക്കുന്ന 
താണ്‌. സേവനത്താല്‍ മൃത്യുഭയം അകറ്റുന്നു. വിഷ്ണു 
പൂജക്കുപയോഗിച്ചാല്‍ ആപത്തുകളകറ്റുന്നു, പ്രാണശക്തി 
നല്‍കുന്നു. പ്രദക്ഷിണത്താല്‍ ദാരിദ്ര്യമകറ്റുന്നു. വാസനി 
ക്കുന്നതു കൊണ്ട്‌ ദുര്‍ഗന്ധമകറ്റുന്നു. ഇങ്ങനെ അറിഞ്ഞ്‌ 
തുളസിയെ ആരാധിക്കുന്നവന്‍ വിഷ്ണുഭക്തന്മാരായിത്തീരു 
ന്നു. അത്‌ വെറുതെ അറുക്കരുത്‌. അറുത്താല്‍ അവന്‍ 
വിഷ്ണു ഭഗവാന്‍ വ്രിയപ്പെട്ടവളാകുന്നു, അമൃത സ്വരൂപ 
യാണ്‌. അതിനെ നമസ്ക്കരിക്കുക. ഈ വിഷണുപ്രിയയായ 
തുളസിയെ നാം ധ്യാനിക്കുന്നു. അതില്‍ ഭക്തി വഹിക്കുന്നു. 
അമൃത സ്വരൂപയായ അത്‌ അമൃതത്വത്തിന്‌ നമ്മെ 
പ്രേരിപ്പിക്കുന്നു. 

അമൃതേ അമൃത രൂപാസി 1 

അമൃത്വ പ്രദായിനീം 1 

ത്വാ മാമുദ്ധര സംസാരാരാത്‌ 1 

ക്ഷീര സാഗര കന്യകേ I 

ശ്രീ സഖി ത്വം സദാനന്തേ [ 

മുകിന്ദസ്യ സദാ പ്രിയേ I 

വരദാഭയ ഹസ്താഭ്യം 1 


സദാ മദഗല്യദായികേ 1 


K 


അതുലേത്വതുലായാം ഹി 1 
ഹരിരാകോസ്തി നാന്യഥാ 1 
ത്വ മേവ ജഗതാം ധാത്രീ 1 
ത്വ മേവ വിഷ്ണുവല്ലഭാ 1 
ത്വ മേവ സുരസംസേവ്യാ 1 
ത്വ മേവ മോക്ഷ ദായിനീ 1 
ത്വച്ഛയായാം വസേല്ലക്ഷീ 1 
സ്തവന്മൂലേ വിഷ്ണു രമ്യയഃ 1 
സമന്താ ദ്ദേവതാഃ സർവാ 1 
സിദ്ധചാരണപന്നഗാ 1 
യന്മൂലേ സര്‍വ തീര്‍ത്ഥാനി 1 
യന്മദ്ധ്യേ ്രഹ്മ ദേവതാ 
ക്ഷീരസമുദ്രത്തിന്റെ കന്യകയായ തുളസീ, നീ അമൃത 
സ്വരൂപയാകുന്നു. അതിനാല്‍ നിന്നെ “അമൃത” എന്ന്‌ 
വിളിക്കുന്നു. നീ അമൃതദായിനിയാണ്‌. നീ എന്നെ ഈ 
സംസാരസാഗരത്തില്‍ നിന്ന്‌ ഉദ്ധരിക്കുക. ലക്ഷ്മീ 
ദേവിയുടെ തോഴിയാണ്‌ നീ. ആനന്ദമയിയാണ്‌, വിഷ്ണു 
വിന്റെ പ്രിയയാണ്‌. എനിക്ക്‌ വരമരുളുക. അഭയമുദ്രാലം 
കൃതമായ ഹസ്തം ചേര്‍ന്ന നീ കൃപാദൃഷ്ടിയോടെ എന്റെ 
നേരെ നോക്കുക. ചെറുതാണെങ്കിലും നീ വൃക്ഷം തന്നെ. 


എന്റെ അജ്ഞാനമകററി എന്നെ കാക്കുക നീ ജരാ ഹീന 


യാണ്‌. ഒന്നിനോടും നിന്നനെ ഉപമിക്കാനാവുകയില്ല. 


തുലനാഹീനേ, ഭഗവാന്‍ വിഷ്ണുമാത്രമേ നിനക്ക്‌ സമാനത 
വഹിക്കുന്നുളളു. നീ വിഷ്ണുവിന്റെ ര്രിയതമയാണ്‌. 


ദേവതകള്‍ മുഖാന്തിരം എനിക്ക്‌ മംഗളവും മോക്ഷവു 


ംഅരുളാന്‍ നീ ശക്തയാണ്‌. മഹാ ലക്ഷ്മി നിന്റെ ഛായയില്‍ 
കഴിയുന്നു. നിന്റെ വേര്‍ ഭഗവാന്‍ വിഷ്ണുവിന്റെ നിവാസ 


സ്ഥാനമാണ്‌. തുളസിച്ചോട്ടില്‍ സകല ദേവന്മാരും സിദ്ധ 


ന്മാരും ചാരണന്മാരും നാഗങ്ങളും കഴിയുന്നു.സകല തീര്‍ത്ഥ 
ങ്ങളും തുളസിച്ചുവട്ടില്‍ വിരാജിക്കുന്നു.തുളസിയുടെ മധ്യ 
ഭാഗത്ത്‌ ബ്രഹ്മാവ്‌ ഉള്‍ക്കൊള്ളുന്നു. 

യദഗ്രേവേദ ശാസ്ത്രാണി 1 

തുളസി ത്വാം നമാമൃഹം 1 

തുളസീ ശ്രീ സഖീ, ശുഭേ 1 

പാപഹാരിണീ, പുണ്യദേ I 

നമസ്തേ നാരദശുക I 

വ്യാസാദിമുനി വന്ദിതേ 1 

ബ്രഹ്മാനന്ദ പ്രദേ, ദേവി I 

വ്യന്ദാവനനിവാസിനി I 

സര്‍വാവയവസമ്പൂര്‍ണ്ണേ 1 

അമൃതോപനിഷ്ര്രസേ 1 

ത്വം മാമുദ്ധര കല്യാണി 1 


മഹാപാപാദബ്ധീദുസ്തരാത്‌ 1 


സര്‍വേഷാമപിപാപാനാം 1 

പ്രായശ്ചിത്തംത്വമേവ ഹി I 

ദേവാനാം ച ജഷീണാം I 

ച പിത്യണാം ത്വം സദാ പ്രിയേ 1 

വിനാപി തുളസി വിപ്രാഃ 1 

യേപി ശ്രാദ്ധം പ്രകുര്‍വതേ 1 

വൃഥാ ഭവതിത്‌ ശ്രാദ്ധം I 

പിതൃണാം നോപയച്ഛതി 1 

തുളസി പ്രതമുത്സൃജ്യ I 

യദി പൂജാകരോതിയഃ I 

ആസുരീസാഭവേത്പൂജാ 1 

വിഷ്ണു പ്രീതീകരീ ന ച 1 

യജ്ഞം ദാനം ഇപം തീര്‍ത്ഥം I 

ശ്രാദ്ധാദ്യം ദേവതാച്ചനം 1 

തര്‍പ്പണം മാര്‍ജന ചാന്യ 1 

ന്ന കുര്യാത്‌ തുളസീം വിനാ 1 

തുളസീ ദാരുമണിഭിഃ 1 

ജപഃസര്‍വാര്‍ത്ഥസാധക 1 

ഏവം ന വേദയ കശ്ചിത്‌ 1 

സ വിപ്രഃ ശ്വയചാധമഃ 1 

യാതൊന്നിന്റെ അഭ്രാഗത്തില്‍ വേദശാസ്ത്രം നിലകൊ 

ളളുന്നു,ആ തുളസിയെ ഞാന്‍ പ്രണമിക്കുന്നു. ഹേ തുളസി, 
നീ ലക്ഷ്മിയുടെ സഖിയും കല്യാണമയിയും പാപഹന്ത്രിയും 
പുണ്യദാത്രിയുമാണ്‌. വിഷ്ണുപ്രിയയും നാരദാരാധിതയും 


ആയനീ ബ്രഹ്മാവിന്റെ ആനന്ദാശ്രുവില്‍ നിന്നുണ്ടായവളാണ്‌ 
വൃന്ദാവനവാസിയായ നീസംര്‍വാംഗധാരിണിയാണ്‌. എന്നെ 


EY 


മഹാപാപമാകുന്ന സമുദ്രത്തില്‍നിന്ന്‌ അക്കരെ കടത്തുക്‌. 
സകല പാപത്തിനും പ്രായശ്ചിത്തം നീയാണ്‌ ദേവജഷി 
പിതൃഗ്രിയയാണ്‌.നീ തുളസി കുടാതെ യുളള ശ്രാദ്ധം 
വെറുതെയാണ്‌ തുളസി കൂടാതയുളള പൂജ വിഷ്ണുവിന്‌ 
ഒട്ടും പ്രിയമാകയില്ല. യജ്ഞം, ദാനം, തപന്സ്,തീര്‍ത്ഥം,ശ്രാദ്ധം 
ദേവതാപുജനും തര്‍പ്പണം മാര്‍ജനം മറ്റു ധാര്‍മ്മിക കൃത്യ 
ങ്ങള്‍ സര്‍വവും തുളസിയോടു കൂടാതെയെങ്കില്‍ നിഷ്ഫ 
ലമാകുന്നു. തുളസിമാല ഇച്ഛിതഫലം നല്‍കുന്നതാണ്‌. ഈ 
തത്വം അറിയാത്ത ബ്രഹ്മണന്‍ ചണ്ഡാളനെക്കാള്‍ നീ 
ചനാകുന്നു. 


ഇത്യാഹ ഭഗവാന്‍ ബ്രഹ്മാണം നാരായണഃ 
ബ്ഹ്മാ നാരദ സനകാഭിഭ്യൻ സനകാദായോ 
വേദവ്യാസായ, വേദവ്യാസഃ ശുകായ, ശുകോ 
വാമദേവായ, വാമദേവോ മുനിഭ്യഃ മുനയോ 
മനുഷ്യേഭ്യഃ പ്രോചുഃ ഏവം വേദ സഃ സ്ത്രീഹ 
ത്യായാഃ പ്രമുച്യതേ സ മഹാഭയാത്‌ പ്രമുച്യതേ സ 
വീരഹത്യായാ പ്രമുച്യതേ സ ്രഹ്മഹത്യായാ 
്രമുച്യതേ സ മഹാഭയാത്‌ പ്രമുചൃതേ സ 
മഹാദുഃഖത്‌ പ്രമുച്യതേ ദേഹാന്തേ വൈകുണ്ഠ 
മേവാപ്നോതി ഇത്യുപനിഷത്‌ 


ഇതെല്ലാം ഭഗവാന്‍ നാരായണന്‍ പ്രഹ്മാവിനോടും 
ബ്രഹ്മാവ്‌ നാരദസനകാദികള്‍ക്കും സനകാദികള്‍ വേദവ്യാ 
സനും വേദവ്യാസന്‍ ശുകന്‍ വാമദേവനും വാമദേവന്‍ 
ശുകന്‍ വാമദേവനും വാമദേവന്‍ മുനികള്‍ക്കും മുനികള്‍ 
മനുഷ്യര്‍ക്കും പറഞ്ഞു കൊടുത്തതാണ്‌. ഇത്‌ അറിയുന്നവന്‍ 
സ്ത്രീഹത്യയില്‍ നിന്നും വീരഹത്യയില്‍ നിന്നും ബ്രഹ്മഹത്യ 
യില്‍ നിന്നും മഹാഭയം മഹാദുഃഖം മുതലായവയില്‍ നിന്നും 
മുക്തനായി ഭവിക്കുന്നു. മരണശേഷം വൈകുണ്ഠ 
പ്രാപ്തിക്ക്‌ അര്‍ഹരുമായിത്തീരുന്നു. 


തുളസ്യൂപനിഷത്ത്‌ സമാപിച്ചു. 


പ €ഞ്്ശ്ബ്്ബാഛകണോേോാപണ്്ഘത്തം 
55 


ശാന്തിപാഠം 

ഓം പൂര്‍ണ്ണ മദഃ പൂര്‍ണ്ണമിദം. പൂര്‍ണ്ണാത്‌ 
പൂര്‍ണ്ണമുദച്യതേ. പൂര്‍ണ്ണസ്യപൂര്‍ണ്ണമാദായ പൂര്‍ണ്ണ 
മേവാവശിഷ്യതേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 

ആ പര്രബഹ്മം പൂര്‍ണ്ണമാണ്‌ ഈ കാര്യബ്രഹ്മവും 
പൂര്‍ണ്ണമാണ്‌. പൂര്‍ണ്ണത്തില്‍ നിന്നും പൂര്‍ണ്ണമുണ്ടാകുന്നു. 


പൂര്‍ണ്ണത്തില്‍ നിന്നും പൂര്‍ണ്ണം എടുത്താലും പൂര്‍ണ്ണം തന്നെ 
അവശേഷിക്കുന്നു. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
1. ര്രിശിഖി ബ്രാഹ്മണഃ ആദിതൃലോകം ജഗാമ. 


തംഗത്വോ വാച-“ഭഗവാന്‍, കിം ദേഹഃ കിം പ്രാണഃ, 
കിം കാരണം, കിം ആത്മാ ഇതി. 


I 


2. സഹോവാച-സര്‍വമിദം ശിവ ഏവ വിജാനീ ഹി 
കിന്തു നിതൃശുദ്ധോ നിരജ്ഞനോ വിഭുരദ്വയഃ ശിവ 
ഏകഃ സ്വേന ഭാസേദം സര്‍വം മൃഷ്ട്യാ തപ്തായഃ 
പിണ്ഡവദേകം ഭിനനവദവഭാസതേ. തദ്‌ ഭാസകം 
കിമിതി ചേദുച്യുതേ സച്ഛബ്ദവാച്യം അവിദ്യാ 
ശബളം(രബഹ്മ. 


3. ബ്രഹ്മണോവ്യക്തം, അവ്യക്താന്മഹത്‌, മഹതോഹം 
കാരഃ അഹങ്കാരാത്‌ പഞ്ചതന്മാത്രാണി പഞ്ചതന്മാ 
ര്രഭ്യഃ പഞ്ച മഹാഭൂതാനി പഞ്ചമഹാഭൂതേ ഭ്യോ 
ഖിലം ജഗത്‌. 


4. തദഖിലം കാമിതി. ഭൂത വികാര വിഭാഗാദിരിതി. 
ഏകസ്മിന്‍ പിണ്ഡേ കഥം ഭൂതവികാരവിഭാഗ ഇതി. 
തത്തത്‌ കാര്യേ കാരണ ഭേദ രൂപേണാംശ തത്വ 
വാചക വാച്യസ്ഥാനഭേദവിഷയദേവതാ കോശ ഭേദ 
വിഭാഗാ ഭവന്തി. 


5. അഥാകാശഃ അന്തഃകരണമനോബുദ്ധി ചിത്താഹം 
കാരാഃ വായു സമാനോദാനവ്യാനാപാന ഗ്രാണാഃ 
വഹ്നിഃ ശ്രോത്രത്വക്ചക്ഷുര്‍ജിഹ്വാ (ഘാണാനി. ആപഃ 
ശബ്ദ സ്പര്‍ശരൂപരസഗന്ധാഃ പൃഥിവീ വാക്‌ പാണി 
പാദ പായൂപസ്ഥാഃ 


ആദിത്യ ലോകത്തു ചെന്ന്‌ ത്രിശിഖി ബ്രാഹ്മണന്‍ 
ഭഗവാന്‍ ആദിതൃനോട്‌ ചോദിച്ചു:- ഭഗവാനെ, ദേഹം 
എന്താണ്‌? പ്രാണന്‍ എന്താണ്‌? കാരണം എന്താണ്‌? ആത്മാവ്‌ 
എന്താണ്‌? അതുകേട്ട്‌ ആദിത്യന്‍ പറഞ്ഞുഃ-“ഇതെല്ലാം ശിവമ 
യമാണ്‌. ശിവന്‍ തന്നെയാണ്‌ ശുദ്ധനും നിത്യനും നിരഞ്ജ 
നും വിഭുവും. അദ്വയനായ ശിവന്‍ തന്റെ ഏകമാത്ര പ്രകാശ 
ത്താല്‍ എല്ലാം കണ്ട്‌ ചുട്ട ലോഹപിണ്ഡത്തെപ്പോലെ ഒന്നി 
നെത്തന്നെ അനേക രൂപങ്ങളില്‍ പ്രകാശിപ്പിക്കുന്നു. ഇങ്ങനെ 
പ്രകാശിക്കുന്നതെന്തെന്നു ചോദിച്ചാല്‍ അവിദ്യായുക്തമായ 
്രഹ്മമാണെന്ന്‌ പറയാം. അത്‌ സത്‌ ശബ്ദത്തിന്റെ വായു 
വാണ്‌. ബ്രഹ്മത്തില്‍ നിന്ന്‌ അവ്യക്തവും മഹത്തില്‍ നിന്ന്‌ 
അങ്കാരവും, അഹങ്കാരത്തില്‍ നിന്നും അഞ്ച്‌ തന്മാത്രകളും, 
അഞ്ച്‌ തന്മാര്തകളില്‍ നിന്നും പഞ്ചമഹാഭൂതങ്ങളും, 
പഞ്ചമഹാഭൂതങ്ങളില്‍ നിന്നും സമ്ത ജഗത്തും ഉണ്ടാകുന്നു. 
എന്താണ്‌ ഈ സമ്പൂര്‍ണ്ണമെന്നു പറയുന്നത്‌? ഇത്‌ ഭൂത 
ങ്ങളുടെ വികാരത്തില്‍ നിന്നും ഉല്‍പ്പന്നമാകുന്നതാണ്‌. 
ഭൂതങ്ങളുടെ വികാരത്താല്‍ ഒരേ പിണ്ഡത്തിന്റെ വിഭാഗം 
എങ്ങനെയാണ്‌ സംഭവിക്കുന്നെതന്നാല്‍ വിഭിന്നങ്ങളായ ആ 
ഭൂതങ്ങളുടെ കാര്യകാരണ ഭേദത്താല്‍ അംശ തത്വം, 
വാചകവാച്യം സ്ഥാനഭേദം, വിഷയം, ദേവതാ കോശം എന്നീ 
വിഭാഗങ്ങള്‍ ഉണ്ടാകുന്നു. അന്തഃകരണം മനസ്സ്‌, ബുദ്ധി, 
അഹങ്കാരം, ചിത്തം ഇവ പഞ്ചകോശങ്ങളാണ്‌. സമാനന്‍ 
ഉദാനന്‍, വ്യാനന്‍ അപാനന്‍ പ്രാണന്‍ ഇവ അഞ്ച്‌ വായു 
ക്കളാണ്‌. ശ്രോതം ത്വക്ക്‌ ജിഹ്വ (ഘാണം ഇവ അഗ്നിയില്‍ 
നിന്നും ശബ്ദം സ്പര്‍ശം രൂപം രസം ഗന്ധം ഇവ അഞ്ചു 
ജലത്തില്‍ നിന്നും ഉണ്ടായതാണ്‌. വാണി, ഹസ്തം, പാദം, 
ഗുദം ഉപസ്ഥം ഇവ പൃഥ്വിയില്‍ നിന്നും ഉണ്ടായവയാകുന്നു. 


6. ജ്ഞാന സങ്കല്പ നിശ്ചയാനു ന 
ആകാശ കാര്യാന്തഃ കരണ വിഷയാഃ സമീകരണോ 
ന്നയന ഗ്രഹണ ശ്രവണ ച്വാസാ വായു കാര്യപ്രാ 
ണാദി വിഷയാഃ ശബ്ദ സ്പര്‍ശ രൂപ രസ ഗന്ധാഃ 
അഗ്നി കാര്യജ്ഞാനേന്ദ വിഷയേഷ്ഠ രഘഘാണ 
തന്മാത്ര വിഷയാ അന്തര്‍ ഭൂതാ മനോ ബുദ്ധ്യാശ്ചിത്ത 
ഹംകാര ചാന്തര്‍ ഭൂതാ. 


7. അവകാശ വിധൂത ദര്‍ശന പിണ്ഡീകരണ 
ധാരണാഃ 


സുക്ഷ്മതമാ ജൈവതന്മാത്ര വിഷയാഃ 


8. ഏവം ദ്വാദശാം ഗാനി ആധ്യാത്മികാനി ആധി 
ഭനതികാനി ആധിദൈവികാനി അര്തനിശാകര 
ചതുര്‍മുഖദി ശ്വാതാര്‍ക്ക വരുണാശ്വഗ്നീന്ദ്രോ പേന്ദ്ര 
പ്രജാപതിയമാ ഇത്യധി ദേവതാ രുപൈര്‍ ദ്വാദശനാ 
ഡ്യന്തം പ്രവൃത്താഃ പ്രാണാ ഏവാംഗാനി അംഗജ്ഞാ 
നം തദേവജ്ഞാതേതി. 


ആകാശത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അന്തഃ 
കരണ വിഷയങ്ങളും ജ്ഞാനം സങ്കല്പം നിശ്ചയം 
അനുസന്ധാനം അഭിമാനം ഇവയാണ്‌ സമീകരണം, നേത്ര 
ങ്ങളുടെ നിമീലനോന്മീലനം, ഗ്രഹണം, ശ്രവണം ഉച്വസനം 
ഇവ വായുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ജ്ഞാനേ 
ന്ദരിയ വിഷയങ്ങളാകുന്നു. സംസാരം, ദാനം, ഗമനം, 
വിസര്‍ജ്ജനം, ആനന്ദം, ഇവ പൃഥ്വിയെ സംബന്ധിക്കു 
ന്നവയാണ്‌. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കര്‍മ്മേന്ദ്രിയങ്ങളു 
ടെയും വിഷയത്തില്‍ പ്രാണന്റെയും തന്മാത്രകളുടെയും 
വിഷയങ്ങളും അന്തര്‍ഭവിച്ചിരിക്കുന്നു. മാര്‍ജന ദര്‍ശന 
ധാരണകള്‍ സൂക്ഷ്മ തന്മാത്രകളുടെ വിഷയങ്ങളാണ്‌. 
ആധ്യാത്മിക ൦ ആധിഭാതീകം ആധിദൈവികം, എന്നീ മുന്നു 
ഭാഗങ്ങളിലായി പന്ത്രണ്ട്‌ അംഗങ്ങളുണ്ട്‌. ഇവയില്‍ ചന്ദ്രന്‍, 
ബ്രഹ്മാവ്‌, ദിക്കുകള്‍, വായു, സൂര്യന്‍, വരുണന്‍, അശ്വനീകു 
മാരന്മാര്‍ അഗ്നി, ഇന്ദ്രന്‍ ഉപേന്ദ്രന്‍ പ്രജാപതി യമന്‍-” എന്നീ 
പന്ത്രണ്ട്‌ ഇന്ദ്രിയങ്ങളുടെയും അധി ദേവതകളുടെ രൂപത്തില്‍ 
പന്ത്രണ്ട്‌ നാഡികളില്‍ സ്ഥിതിചെയ്യുന്നു. ഇവ പ്രാണന്‍ 
തന്നെ. അവയവങ്ങളുടെ ജ്ഞാനരൂപം തന്നെ ജ്ഞാതാവായി 
അറിയപ്പെടുന്നു. 


9. അഥ വ്യോമാനിലാനലജലന്നാനാം പഞ്ചീ 
കരണമിതി ജ്ഞാതൃത്വം സമാനയോഗേന ശ്രോത്ര 
ദ്വാരാ ശബ്ദ ഗുണോ വാഗ്ധിഷ്ഠിതാ ആകാശേ 
തിഷ്ഠതി ആകാശതിഷ്ഠതി. മനോവ്യാനയോഗേന 
ത്വഗ്‌ ദ്വാരാ സ്പര്‍ശ ഗുണഃ പാണ്യധിഷ്ഠിതഃ വായ 
തിഷഠതി വായുസ്തിഷഠതി ബുദ്ധിരുദാനയോഗന 
ചതുക്ഷുര്‍ ദ്വാരാരൂപഗുണഃ പഗുണഃ തിഷ്ഠതൃഗ്നി 
സ്തിഷ്ഠതി ചിത്തമപാനയോഗേന ജിഫ്വാ ദ്വാരാ 
രസഗുണ. ഉപസ്ഥാധിഷ്ഠിതോ അപ്സുതിഷ്ഠി ആപ 
സ്തഷ്ഠന്തി. അഹംകാരഃ പ്രാണയോഗേനഃ ഘാണ 
ദ്വാരാ ഗന്ധ ഗുണോഗുദാധിഷ്ഠിതഃ പൃഥ്വിവ്യാംതി 


ഷ്ഠതി പൃഥ്വിവീ തിഷ്ഠതി യ ഏവം വേദ. 


1 


ആകാശം, വായു, അഗ്നി, ജലം, അന്നം, എന്നിവയുടെ 
പഞ്ചീകരണം ഈ രീതിയിലാണ്‌. സമാനവായുവിന്റെ സം 
യോഗത്താല്‍ ജ്ഞാനം ലഭിക്കുന്നു. ശ്രോര്രത്താല്‍ ശബ്ദം 
ഗ്രഹിക്കപ്പെടുന്നു. ശബ്ദം ആകാശാധിഷ്ഠിതമാണ്‌. വ്യാന 
വായുവിന്റെ സംയോഗത്താല്‍ മനസ്സ്‌ ത്വക്കു മുഖേന സ്പര്‍ശം 
അറിയുന്നു. ബുദ്ധി ഉദാനനുമായി ചേര്‍ന്ന്‌ ചക്ഷുസ്സിനാല്‍ 
രൂപങ്ങള്‍ ഗ്രഹിക്കുന്നു. ചിത്തം അപാന നുമായ യേഗത്താല്‍ 
നാക്കു മുഖേന രസം ഗ്രഹിക്കുന്നു. ഉപസ്ഥം ജലവുമായി 
ചേര്‍ന്ന്‌ അതിന്റെ കൃത്യം നിര്‍വഹി ക്കുന്നു. പ്രാണവായുവിന്റെ 
സംയോഗത്താല്‍ അഹങ്കാരം അതിന്റെ പ്രവര്‍ത്തനം നട 
ത്തുന്നു. വാണ ഗുണം നാസിക യുടെതാണ്‌. 


അത്രതേ ശ്ലോകാ ഭവന്തി. 


1. പൃഥഗ്‌ ഭൂതേ ഷോഡശകലാഃ സ്വാര്‍ത്ഥഭോഗാന്‍ 
പരാക്രമാത്‌. അന്തഃ കരണ വ്യാനാക്ഷി രസപായു 
നഭട്രകമാത്‌. 


2. മുഖ്യാത്‌ പൂര്‍വോത്തരൈര്‍ഭാഗൈര്‍ ഭൂതേ ഭുതേ 
ചതുശ്ചതുഃ പൂര്‍വമാകാശമാശ്രിതൃ പൃഥിവ്യാദിഷു 
സംസ്ഥിതാഃ 


3. മുഖ്യാദൂര്‍ധ്വേപരാന്‍ജേഞയാ ന പരാനുത്ത 
രാന്‍ വിദുഃ 


ഏവമംശോഭ്യഭൂത്തസ്‌ മാത്തേഭ്യാശ്ചാം 
ശോഹ്യ ഭൂത്തഥാ 


4. തസ്മാദന്യോന്യമാധ്രിതൃയ ഹ്യോതം 
പ്രോതമനു ക്രമാത്‌. 


പഞ്ചഭുതമയീ ഭൂമിഃ സാ ചേതനസമമ്പിതാ 
5. തത ഈൌഷധയോ ന്നം ച തതഃ 

പിണ്ഡാശ്ചതുര്‍ വിധാഃ 

രസാസ്യങ്‌ മാംസ 


മേദോ സ്ഥി മജ്ജാ ശു്രാണി ധാതവഃ 


അന്തഃകരണം വ്യാനന്‍, ചക്ഷുസ്സ്‌, രസം, ഗുദം, വ്യാനന്‍ 
എന്നിവ ഓരോ തത്വത്തിന്റെയും പകുതി ഭാഗത്തോടും മറ്റു 
തത്വങ്ങളുടെ പതിനാറു കലകളോടും ചേര്‍ന്നതാണ്‌. 
ആകാശാദികളായ ഓരോ ഭൂതത്തിന്റെയും മുഖ്യഭാഗവും മറ്റു 
ഭൂതങ്ങളുടെ പിന്നിലുള്ള നാലു ഭാഗങ്ങളും പഞ്ചഭൂതങ്ങളില്‍ 
സ്ഥിതിചെയ്യുന്നു. മുഖ്യഭാഗ്യത്തിന്‌ മുകളിലുളളവയെ 
സൂക്ഷ്മ ഭൂതമെന്നും പിന്നിലുളളതിനെ സ്ഥുലരൂപമെന്നും 
ധരിക്കുക. രണ്ടും അന്യോന്യം ബന്ധിച്ചിരിക്കുന്നു. ഇവയോട്‌ 
ചേര്‍ന്ന്‌ പഞ്ചാഭൂതമയമായ പൃഥ്വി ചേതനാ തത്വം ചേര്‍ന്നതു 
മാണ്‌. പിന്നീട്‌ പൃഥ്വിയില്‍ നിന്ന്‌ ചെടികളും അന്നവും നാലു 
വിധം പിണ്ഡവും രസരക്തമാംസമോദാസ്ഥി മജ്ജാശുക് 

ങ്ങളായ ഏഴു ധാതുക്കളും രൂപം കൊളളുന്നു. 
6. കേ ചിത്ത ദ്യോഗതഃ പിണ്ഡാഃഭൂതേഭ്യഃ സംഭാവാ 
ക്വചിത്‌. 


തസ്മിന്നന്നമയഃ പിണ്ഡോ നാഭി മണ്ഡല 
സംസ്ഥിതഃ 


7. അസ്യുമദ്ധ്യേ സ്തി ഹൃദയം സനാലം പദ്മകോ 
ശമത്‌ 


സത്വാന്തര്‍ വര്‍ത്തിനോ 
ദേവാഃ കര്‍ത്രഹങ്കാര ചേതനഃ 
പദാധിഷ്ഠിതോ ഗ്ന 


8. അസ്യ ബീജം തമഃ പിണ്ഡവം മോഹരൂപം ജഡം 
ധനം 


വര്‍ത്തതേ കണ്ഠ മാശ്രിതൃ മിശ്രിത്യ മിശ്രീഭു 
തമിദംജഗത്‌ 


9. പ്രതൃഗാന്ദരുപാത്മാ മൂർധ്നി സ്ഥാനേ പരേ പദേ. 
അന്ത ശക്തി സംയുക്തോ ജഗ്രദൂപേണ ഭാസതേ 


10. സര്‍വ്രതവര്‍ത്തതേ ജാഗ്രത്‌ സ്വപ്നം ജാഗ്രതി 
വര്‍ത്തതേ. 


സുഷുപ്തം ച തുരീയം ച നാന്യവസ്ഥാസു 
കുത്രചിത്‌. 


ധാതു സംയോഗത്താല്‍ ചിലയിടത്ത്‌ പിണ്ഡങ്ങളുണ്ടാ 
കുന്നു. നാഭിസ്ഥാനത്താണ്‌ അന്നമയ പിണ്ഡം. അതിന്റെ 
മധ്യത്തില്‍ നാളയുക്തപഞ്ചകോശ സദൃശമായ ഹൃദയം 
സ്ഥിതിചെയ്യുന്നു. അതിന്നുളളില്‍ കര്‍ത്തൃന്മാഹങ്കാരമുള്ള 
ദേവന്മാര്‍ വസിക്കുന്നു. മോഹാത്മകമായ തമോഗുണ 
പിണ്ഡം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ആനന്ദ 
രൂപിയായ ഓരോ ആത്മാവും പരമപദമായ മുര്‍ധാവിന്റെ 
സ്ഥാനത്ത്‌ അനന്ത ശക്തിയോടെ ജഗത്‌ രൂപത്തില്‍ പ്രകാശി 
ക്കുന്നു. എവിടെയും ജാഗ്രദവസ്ഥയുണ്ട്‌. സ്വപ്നം ജാഗ്ര 
ത്തില്‍ സ്ഥിതി ചെയ്യുന്നു. സുഷുപ്തി തുരീയം എന്നീ 
അവസ്ഥകള്‍ മറ്റു അവസ്ഥകളിലില്ല. 


11. സര്‍വദേശേഷ്വനുസ്യൂതശ്ചതൂര്‍ രൂപഃ 
ശിവാത്മകഃ 


യഥാ മഹാഫലേ സര്‍വേ രസാഃ സര്‍വ 
പ്രവര്‍ത്തകാഃ 


12. തഥൈവാനാമയേ കോശ കോശാസ്തിഷ്ഠന്തി 
ചാന്തരേ. 


യഥാ കോശസ്തഥാ ജീവോ യഥാ ജീവസ്തഥാ 
ശിവഃ 


13. സവികാരസ്തഥാ ജീവോ നിര്‍വികാരസ്തഥാ 
ശിവഃ 


കോശാസ്തസ്യവികാരസ്തേ വ്യവസ്ഥാസു 
പ്രവര്‍ത്തകാഃ 


14. യഥാ രസാശയേ ഫേനം മഥനാ ദേവ ജായതേ 
മനോമിര്‍മഥനാദേവ വികല്പാ ബഹവസ്തഥാ 


5. കര്‍മ്മണാ വര്‍ത്തതേ കര്‍മ്മീ തത്‌ 
ത്യാഗച്ഛാന്തി മാപ്നു 


= 


യാത്‌, അയനേ ദക്ഷിണേ പ്രാപ്തേ പ്രപഞ്ചാഭി 
മുഖം ഗതഃ 


I 


മികച്ചു ഫലങ്ങളില്‍ സര്‍വ്രത രസം വ്യാപിച്ചിരിക്കുന്ന 
തുപോലെ സര്‍വസ്ഥാനങ്ങളിലും ശിവസ്വരൂപം നാലു 
രൂപങ്ങളില്‍ ഉണ്ട്‌. അവിടെ അന്നമയ കോശത്തില്‍ മറ്റു 
കോശങ്ങള്‍ ചേരുന്നു. കോശം പോലെ തന്നെ ജീവനും 
ജീവനെപ്പോലെ തന്നെ പരമാത്മാവും ഇത്രയേ അന്തരമുളഭളൂ. 
ജീവന്‍ വികാര സഹിതവും പരമാത്മാവ്‌ വികാരരഹിതവുമാ 
കുന്നു. കോശം തന്നെ ജീവന്റെ വികാരം. അത്‌ എല്ലാ അവ 
സ്ഥയിലും പ്രവര്‍ത്തനനിരതമാണ്‌. പാല്‍ കടയുമ്പോള്‍ പത 
ഉണ്ടകുന്നതുപോലെ മനസ്സ്‌ മദനം ചെയ്യുമ്പോള്‍ വിവിധ 
വികാരങ്ങളുണ്ടാകുന്നു. കര്‍മ്മങ്ങളുടെ അസ്ത്വിത്വം കര്‍മ്മ 
ത്താലാണ്‌. കര്‍മ്മ ത്യാഗമാണ്‌ ശാന്തിക്ക്‌ ഹേതു. ദക്ഷിണായ 
നത്തില്‍ പ്രപഞ്ചാഭിമുഖ്യം ഉണ്ടാകുന്നു. 


16. അഹങ്കാരാഭിമാനേന ജീവഃ സ്യാദ്ധി സദാശിവഃ 
സചാവിവേക പ്രകൃതി സംഗത്യാ തത്ര മുച്യതേ 


17. നാനായോനിശതം ഗത്വാ ശേതേസന 
വാസനാവശാത്‌ 


വിമോക്ഷാത്‌ സഞ്ചരത്യേവ മത്സ്യഃ 
കൂലദ്വയം യഥാ 


18. തതഃ കാലവശാദേവ ഹ്യാത്മ ജ്ഞാന വിവേകതഃ 


ഉത്തരാഭിമുഖോ ഭൂത്വാ സ്ഥാനാത്സ്ഥാനാന്തരം 
ക്രമാത്‌ 


19. നാനായോനിശതം ഗത്വാ ശേതേസന 
വാസനാവശാത്‌ 


വിമോക്ഷാത്‌ സഞ്ചരത്യേവ മത്സ്യഃ കൂലുദ്വയം 
യഥാ 


മൂര്‍ധ്ന്യാധായാത്മനഃ പ്രാണന്‍ യോഗാഭ്യാസം 
സ്ഥിതശ്ചരന്‍ 


യോഗാത്‌ സംജായതേ ജ്ഞാനം ജ്ഞാനാത്‌ 
യോഗട്രപവര്‍ത്തതേ 


20. യോഗജ്ഞാനപരോനിത്യം സ യോഗീ ന 
പ്രണശ്യതി 


വികാരസ്ഥം ശിവം പശ്യേത്‌ വികാരശ്ച 
ശിവേന തു 


21. യോഗ പ്രകാശകം യോഗൈര്‍ ധ്യായേച്ചാനന്യ 
ഭാവന 


യോഗജ്ഞാനേ ന വിദ്യേതേ തസ്യഭാവോ ന 
സിദ്ധ്യതി 


സദാശിവന്‍ അതായത്‌ പരമാത്മാവിന്‌ അഹങ്കാരയു 
ക്തമായതിനാല്‍ജീവകോടിയില്‍ പ്രവേശിക്കേണ്ടി വരുന്നു. 
അവിവേകത്താലും പ്രകൃതി സംയോഗത്താലും അതിന്‌ 
മോഹഗ്രസ്തമാകേണ്ടി വരുന്നു. വാസകളില്‍ കുടുങ്ങി പലതു 
മായി ജനിക്കേണ്ടി വരും. മത്സ്യം രണ്ടു കരകള്‍ക്കുമി 
ടയ്ക്കെന്ന പോലെ അലയേണ്ടതായും വരുന്നു. പിന്നെ കാല 
പ്രഭാവത്താല്‍ വിവേകവും ആത്മജ്ഞാനവും നേടുമ്പോള്‍ 
ഉത്തരാഭിമുഖമായി ഒരു സ്ഥാനത്തു നിന്ന്‌ മറ്റൊരു സ്ഥാന 


ത്തേയ്ക്ക്‌ പോകുന്നു. പ്രാണനെ മൂര്‍ദ്ധാവില്‍ ധരിച്ച്‌ Re tog 
ഭ്യാസ നിരതനാകുന്നു. യോഗത്താല്‍ ജ്ഞാനവും ജ്ഞാന 
ത്താല്‍ യോഗവും നേടി നാശഹീനനാകുന്നു. വികാരങ്ങളിലും 
അവന്‍ ബ്രഹ്മഭാവം വഹിക്കും. വികാരരഹിതനായി അന 
നൃഭാവേന ബ്രഹ്മത്തെ ധ്യാനിക്കുക അങ്ങനെയുള്ള ജ്ഞാന 


യോഗം സിദ്ധിക്കാത്തവന്‍ മുക്തി ലഭിക്കുകയില്ല. 


22. തസ്മാദഭ്യാസയോഗേന മനട്രപാണാന്നി 
രോധയേത്‌ 


യോഗീനി ശിത ധാരേണ ക്ഷുരേണേവ 
നിക്യന്ത യേത്‌ 


23. ശിഖാജ്ഞാനമയിീവൃത്തിര്‍ യമാദൃഷ്ടാം ഗ 
സാധനൈഃ 


ജ്ഞാന യോഗഃ കര്‍മ്മയോഗഃ ഇത്യോഗോ 
ദ്വിധാ മതഃ 


24. ക്രിയായോഗമഥേദാനീ. ശൃണു 
ബ്രാഹ്മണ സത്തമ 


അവ്യാകുലസ്യ ചിത്തസ്യ ബന്ധനം 
വിഷയേക്യ ചിത്‌. 


ഇങ്ങനെ യോഗാഭ്യാസത്താല്‍ പ്രാണങ്ങളില്‍ നിന്നും 
മനസ്സിനെ രോധിക്കണം കത്തിയുടെ വായ്ത്തലയാല്‍ അത്‌ 
ഛേദിക്കണം. യമനിയമാദികളായ അഷ്ടാംഗയോഗ സാധന 
യില്‍ നിന്നും ജ്ഞാനമയിയായ ശിഖ ഉണ്ടാകുന്നു. യോഗം 
ജ്ഞാനയോഗമെന്നും കര്‍മ്മയോഗമെന്നും രണ്ടാണ്‌. ഹേ 
ബ്രാഹ്മണ സത്തമ, ഇപ്പോള്‍ കര്‍മ്മയോഗത്തെപ്പറ്റി പറയാം 


അവ്യാകുലനായവന്‍ വിഷയബന്ധങ്ങളില്‍ പെടുന്നില്ല. 
25. യത്‌ സംയോഗോ ദ്വിജശ്രേഷ്ഠ സ ച ദ്വൈവി 
ധ്യമശ്നുതേ 

കര്‍മ്മ കര്‍മ്മവ്യ മിത്യവേ വിഹിതേഷ്വവ 

കര്‍മ്മസു 

26. ബന്ധനം മനസോ നിത്യം കര്‍മ്മയോഗ സ 
ഉച്യതേ 

യത്തു ചിത്തസ്യ സതതമര്‍ത്ഥേ ശ്രേയസീ 


ബന്ധനം 


27. ജ്ഞാനയോഗഃ സവിജേഞയഃ സര്‍വസിദ്ധി 
കരഃ ശിവഃ 


യസ്യോലക്ഷണേ യോഗോ ദ്വിവിധേ 
പ്യവ്യയം മനഃ 


28. സയാതി പരമം ശ്രേയോ മോക്ഷ ലക്ഷണ 
മഞ്ജസാ 


ദേഹേന്ദ്രിയേഷു വൈരാഗ്യം യമ ഇത്യുച്യതേ 
ബുധൈഃ 


29. അനുരക്തിരേ തത്തേ സതതം നിയമഃ സ്മൃത 


സര്‍വവസ്തുത്യുദാസീനഭാവമാനസ മുത്തമം. 


P 


30. ജഗത്‌ സർവമിദം മിഥ്യാ പ്രതീതി പ്രാണസംയമഃ 


ചിത്തസ്യാന്തര്‍മുഖോഭാവഃ പ്രത്യാഹാര 
സ്തു സത്തമ. 


ഹേ സത്തമ, അതേ വിധം സംയോഗവും രണ്ടുവിധ 
മാണ്‌. ശാസ്ത്രാനുകൂലമായ കര്‍മ്മങ്ങളില്‍ മനസ്സിനെ 
നിഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്‌. കര്‍മ്മയോഗം. ചിത്തത്തെ 
നിരന്തരം തന്റെ നന്മയ്ക്ക്‌ വിനിയോഗിക്കുന്നതാണ്‌ ജ്ഞാന 
യോഗവും അതു നിമിത്തം ആത്മസംബന്ധികളായ സകല 
സിദ്ധികളും നിര്‍വികാരനായി ചെയ്യുന്നവന്‍ താമസിയാതെ 
തന്നെ പരമശ്രേയസ്സ്‌ നേടുന്നു. സര്‍വ വിധത്തിലും ദഹനേ 
ന്ദ്രിയങ്ങളോടുള്ള വൈരാഗ്യഭാവത്തെ യമം എന്നു പറയുന്നു. 
പരമ തത്വത്തോട്‌ സദാ അനുരാഗിയായിരിക്കുകയെന്നുള്ള 
താണ്‌. നിയമം. ജഗത്ത്‌, മിഥ്യയെന്ന്‌ ബോധ്യപ്പെടുകയാണ്‌ 
പ്രാണായാമം ചിത്തത്തില്‍ അന്തര്‍ മുഖിയായ വൃത്തി പ്രത്യാ 
ഹാരമാകുന്നു. 


31. ചിത്തസ്യ നിശ്ചലീഭാവോ ധാരണാ 
ധാരണം വിദുഃ 


സോ ഹം ചിന്മാത്രമേവേതി ചിന്തനം 
ധ്യാനമുച്യതി 
32. ധ്യാനസ്യ വിസ്മൃതിഃ സമ്യക്‌ സമാധിരദീയതേ 


അഹിംസാസത്യമസ്തേയം ബ്രഹ്മചര്യം 
ദയാര്‍ജവം 


33. ക്ഷമാ ധൃതിര്‍ മിതാഹാരഃ ശചം ച്തി യമാ ദശ 


തപഃ സന്തുഷ്ടിരാസ്തിക്യം ദാനമാരാധനം 
ഹരേ 


34. വേദാന്തശവണം ചൈവ ഗ്രീര്‍മതിശ്ച 
ജപോ വ്വത 


ആസനാദി തദംഗാനി സ്വസ്തികാദീനി വൈ ദ്വിജ 


35. വര്‍ണ്യന്തേ സ്വസ്തികം പാദതലയോ 
രുഭയോരപി 


പൂര്‍വോത്തരേജാനുനീ ദ്വേ കൃത്വാസന 
മുദീരിതം 


ചിത്തം നിശ്ചലമാക്കി വെയ്ക്കലാണ്‌ ധാരണ. ഞാന്‍ 
ചിനമാത്രാ രൂപമാണ്‌ എന്ന ഭാവനയാണ്‌ ധ്യാനം. ധ്യാനം 
പൂര്‍ണ്ണമായും വിസ്മരിക്കുന്നത്‌ സമാധി. അഹിംസ, സത്യം, 
അസ്തേയം, ബ്രഹ്മചര്യം, ദയ, ആര്‍ജവം, ക്ഷമ, ധൈര്യം, 
മിതാഹാരം, ശുചിത്വം എന്നിങ്ങനെ നിയമങ്ങള്‍ പത്തുവിധ 
മുണ്ട്‌. ദാനം, ഭഗവദാരാധനം, വേദാന്ത, ശ്രവണം ഗ്രീം ജപം 
എന്നിവയെ യ്രതമെന്ന്‌ പറയുന്നു. സ്വസ്തികാദി ആസന 
ങ്ങളെ സംബന്ധിച്ചാണെങ്കില്‍ രണ്ടു പാദതലങ്ങളെയും 
രണ്ടുമുട്ടുകളുടെയും മധ്യത്തില്‍ സ്ഥാപിച്ച്‌ ഇരിക്കുന്നതാണ്‌ 
സ്വസ്തികാസനം. 


36. സപ്യേ ദക്ഷിണഗുല്‍ഫം തു പൃഷ്ഠ പാര്‍ശ്വേ 
നിയോജയേത്‌ 


ദക്ഷിണ പി തദാ സവ്യം ഗോമുഖം 
ഗോര്‍മുഖം യഥാ 


37. ഏകം ചരണമന്യസ്മിന്‍ ഉരാവാരോപ്യ ള്ള 
ആസ്തേയദിദ മേനോഘ്നം വീരാസന മുദിരിതം 


38. ഗുദം നിയമ ഗുല്‍ഫാഭ്യം വ്യുത്‌ ക്രമേണ 
സമാഹിതഃ 


യോഗാസനം ഭവ്ദേത ദിതി യോഗവിദോ വിദുഃ 
39. ഉനര്‍വോപരീ വൈ ധത്തേ യദാ പാദതലേ ഉഭേ 


പത്മാസനം ഭവേദേതത്‌ സര്‍വ വ്യാധിവി 
ഷാപഹം 


40. വ്യുത്രകമേണെവ ഹസ്താഭ്യാം ബദ്ധപാദ 
മാസനംഭവേത്‌ 


വലത്തെ മുട്ട്‌ പൃഷ്ഠ ഭാഗത്ത്‌ ഇടത്തു ഭാഗത്തും 
ഇടത്തെ മുട്ട്‌ വലത്തുഭാഗത്തും സ്ഥാപിക്കുമ്പോള്‍ ഗോമുഖം 
പോലിരിക്കുന്നതാണ്‌ ഗോമുഖാസനം. ഒരു പാദം ഇടത്തെ 
തുടയിലും മറ്റേത്‌ വലത്തെ തുടയിലും വെച്ചാല്‍ അത്‌ 
വീരാസനമാകുന്നു. വലതു കാലിന്റെ ഉപ്പുറ്റിയെ ഗുദത്തിന്റെ 
ഇടത്തുഭാഗത്തും ഇയതു കാലിന്റെ ഉപ്പൂറ്റി ഗുദത്തിന്റ വലതു 
ഭാഗത്തും വെച്ചിരുന്നാല്‍ അതിനെ യോഗാസനമെന്ന്‌ പറയു 
ന്നു. രണ്ടു തുടകളിലും രണ്ടു കാലുകളുടെയും പാദങ്ങള്‍ 
പാദങ്ങള്‍ വെച്ചുകൊണ്ടിരിക്കുന്നത്‌ പദ്മാസനം. ഇത്‌ സര്‍വ 
വ്യാപി ഹരവും വിഷാപഹവുമാണ്‌. പത്മാസനത്തില്‍ 
ശരിക്കിരുന്ന്‌ വലതു കൈ കൊണ്ട്‌ ഇടതു കാലിലെ തളളവിര 
ലിനെയും പിടിക്കുന്നത്‌ ബദ്ധപാദ്മാസനമാണ്‌. 


41. പദ്മാസനംസുസംസ്ഥാപ്യ 
ജാനൂര്‍വോരന്തരേകര 


നിവേശ്യ ഭൂമാവതിഷ്ഠേദ്‌ വ്യോമസ്ഥഃ 
കുക്കുടാസനഃ 
42. കുക്കുടാസന ബന്ധസ്ഥോ ഭോര്‍ഭ്യാം സംബന്ധ്യ 
കന്ധരം 
ശേതേ കൂര്‍മ്മവദുത്താന ഏത ദൂത്താന 
കൂര്‍മ്മകം 
43. പാദാംഗുഷ്ഠാ തു പാണിഭ്യാം ഗൃഹീത്വാ 
ശ്രവണാവധി 
ധനുരാകര്‍ഷകകൃഷ്ടംധനുരാസാനമീരിതം 
44. സീവനീം ഗുല്‍ദേശാഭ്യാംനിവീഡ്യ വ്യുത്‌ 
ക്രമേണ തു 
്രസാര്യ ജാനുനോര്‍സ്താവാസനം 
സിംഹരൂപകം 
45. ഗുല്‍ഫര ച വൃഷണസ്യാധഃ സീവന്യുഭയ 
പാര്‍ശ്വയോഃ 
നിവേശ്യ ഭൂമൌ ഹസ്താ ഭ്യാം ബധ്വാഭ്രാസനം 
ഭവേത്‌ 


ശരിക്ക്‌ പത്മാസനത്തിലിരുന്ന്‌ രണ്ടു കൈകളെയും 
മുട്ടിന്റെ തുടകളെയും മധ്യത്തില്‍ നിന്നും മാറ്റി ഭൂമിയില്‍ 
ഉറപ്പിച്ച്‌ ശരീരത്തെ ആകാശത്തില്‍ സ്ഥാപിച്ചാല്‍ അത്‌ 
കുക്കുടാസനമാണ്‌. കുക്കുടാസ്ഥനനായിരുന്ന്‌ രണ്ടു ഭുജങ്ങ 


IP 


ളെയും രണ്ടു സ്കന്ദങ്ങളെയും ബന്ധിച്ച്‌ ആമയെപ്പോലെ 
നിവര്‍ന്നിരിക്കുന്നത്‌. ഉത്താനകൂര്‍മ്മാസനം. രണ്ടു കാലി 
ന്റെയും തളളവിരലുകളെ പിടിച്ച്‌ വില്ലിന്റെ ആകൃതിയില്‍ 
കതുവരെ വലിച്ചാല്‍ അതു ധനുരാസനമായി. രണ്ടു ഉപ്പൂറ്റി 
കളാല്‍ സീവിനിസ്ഥാനത്തെ വിരപീത വിധിയില്‍ അമര്‍ത്തി 
രണ്ടു മുട്ടുകളെയും കൈകളേയും പരത്തി സ്ഥിതിചെയ്യുന്നത്‌ 
സിംഹാസനം. സീവനിയുടെ രണ്ടു പാര്‍ശ്വങ്ങളിലും രണ്ടു 
ഉപ്പുറ്റികളെയും 
അത്‌ ഭദഗ്രസനമാകും. 


വെച്ച്‌ കൈകാലുകള്‍ ബന്ധിച്ചിരുന്നാല്‍ 


46. സീവനീപാര്‍ശ്വമഭയം. ഗുല്‍ഫാഭ്യാം വ്യുത്‌ 
ക്രമേണ തു 


നിപീഡ്യസനമേതച്ച മുക്താസനമുദിരിതം 


47. അവഷ്ടഭ്യധരാം സമ്യക്‌ താലാഭ്യാം ഹസ്ത 
യോര്‍ദ്വയോഃ 


കൂര്‍പ്പര നാഭി പാര്‍ശ്വേതു സ്ഥാപയിത്വാ 
മയൂരവത്‌ 


48. സമുന്നത്‌ ശിരഃ പാദം മയൂരാസനമിഷ്യതേ 


വാമോരുമൂലേ ദക്ഷാംരിം ജാന്വേര്‍ വേഷ്ടിതാ 
പാണാ 


49. വാമേന വാമാംഗുഷ്ഠം തു ഗൃഹീതാ മത്സ്യ 
പീഠകം 


യോനീം വാമേന സംപീഡ്യ മേഡ്രാദുപരി 
ദക്ഷിണം 


50. ജുജുകായഃ സമാസീനഃ സിദ്ദാസന മുദീരിതം 


പ്രസാരൃഭൂവി പാദ തു ദോര്‍ഭ്യാമാഗുഷ്ഠ 
മാദരാത്‌ 


51. ജാനൂപരി ലലാടം തു പശ്ചിമം താനമുച്യതേ 


യോനകേന്രപകാരേണ സുഖം ധാര്യം ച 
ജായതേ 


52. തത്‌ സുഖാസനമിത്യക്തമശക്ത സ്തത്‌ 
സമാചരേത്‌ 


ആസനം വിജിതം യേന ജിതം തേന ജഗത്രയം 


രണ്ടു ഉപ്പൂറ്റികളാല്‍ സീവനിയുടെ ഇരുപാര്‍ശ്വങ്ങ 
ളുടെയും വിപരീത രീതിയില്‍ അമര്‍ത്തിവെച്ചിരിക്കുന്നത്‌ 
മുക്താസനം. രണ്ടുകൈത്തലങ്ങളെയും ഭൂമിയില്‍ സ്ഥാപിച്ച്‌ 
രണ്ടു കൈത്തലങ്ങളെയും ഭൂമിയില്‍ സ്ഥാപിച്ച്‌ രണ്ടു 
കൈമുട്ടുകളെയും പൊക്കിളിന്റെ രണ്ടു പാര്‍ശ്വങ്ങളിലും 
ചേര്‍ത്ത്‌ മയിലിനെപ്പോലെ ശരീരം മുഴുവനും പൊക്കി 
ശിരസ്സും കാലും മേലോട്ടു പൊക്കി വെച്ചാല്‍ അത്‌ മയൂരാ 
സനമാണ്‌. ഇടതു കാലിലെ ഉപ്പൂറ്റിയെ സീവനിയില്‍ ചേര്‍ത്ത്‌ 
വലതുകാല്‍ ഉപസ്ഥിനു മുകളില്‍ വെച്ച്‌ ശരീരം നിവര്‍ത്തി 
നേരെയിരിക്കുന്നതാണ്‌ സിദ്ധാസനം. രണ്ടു കാലുകളെയും 
നിലത്ത്‌ കുത്തി രണ്ടു കൈകൊണ്ടും കാലുകളിലെ തളളവി 
രുകള്‍ പിടിച്ച്‌ ശിരസ്സ്‌ മുട്ടുകളില്‍ ചേര്‍ത്താല്‍ അത്‌ പശ്ചാമോ 
ത്താസനമാണ്‌. സുഖവും സ്ഥിരതയും ലഭിക്കത്തക്ക വിധം 


ഇരിക്കുന്നത്സുഖാസനമാണ്‌. കഴിവുകേടുകൊണ്ട്‌ ead 
ങ്ങള്‍ ചെയ്യാന്‍ കഴിയാത്തവര്‍ക്ക്‌ ഇത്‌ സ്വീകരിക്കാം. ആസനം 
ജയിച്ചവര്‍ മൂന്നു ലോകവും ജയിക്കാന്‍ കഴിവു നേടും. 


53. യമൈശ്ച നിയമൈശ്ചൈവ ആസനൈശ്ച സു 
സംയതഃ 


നാഡീശുദ്ധീം ച കൃത്വാദ പ്രാണായാമം സമാ 
ചരേത്‌ 


54. ദേഹമാനം സ്വാംഗുലിഭിഃ ഷണ്ണവതുംഗു ലായതം 
പ്രാണഃ ശരീരാധികോ ദ്വാദശാംഗുലമാനതഃ 
55. ദേഹസ്ഥമനിലം ദേഹസമുദ്ഭൂതേന വഹ്നിനാ 


ന്യൂനം സമം വാ യോഗേന കുര്‍വന്‍ 
ബ്രഹ്മവിദിഷ്ൃയതേ 


56. ദേഹമധ്യേ ശിഖിസ്ഥാനം തപ്തജാംബു നദ്രപദം 
ത്രികോണം ദ്വിപദാ മന്യച്ചതു ര്രന്ധം ചതുഷ്പദം 


57. വൃത്തം വിഹംഗമാനാം തു ഷഡ്രസം സര്‍പ്പ 
ജന്മനാം 


അഷ്ടാം്രസം സ്വേദജാനാം തു തസ്മിന്‍ ദീപവ 
ദുജ്ജവലം 


കന്ദസ്ഥാനം മനുഷ്യാണാം ദേഹമധ്യ നാവാം 
ഗുലം 
ചതുരംഗുലമുത്സ്യേധം ചതുരംഗുലംമായതം 
58. അണ്ഡാകൃതിതിതിരശ്ചാം ച ദ്വിജാനാം ച 
ചതുഷ്പദാം 
തുന്ദമധ്യം തദിഷ്ടം വൈ തന്മധ്യം 
നാഭിരിഷ്യതേ 


59. തത്ര ചരകം ദ്വാദശാരം തേഷു വിഷ്ണ്ഡാദി 
മൂര്‍ത്തയഃ 


അഹംതത്ര സ്ഥിതശ്ച്രകം ശ്രാമയാമി സ്വമായയാ 
60. അരേഷു ശ്രമതേ ജീവഃ ക്രമേണ ദ്വിജസത്തമ 


തന്തു പഞ്ജരമധ്യസ്ഥാ യഥാ ശഭ്രമതി ലതികാ 


യമനിയമാസനങ്ങളില്‍ നന്നായി നാഡീശോധന 
ചെയ്ത്‌ പ്രാണായാമം ചെയ്യണം മനുഷ്യ ശരീരത്തിന്റെ അളവ്‌ 
തന്റെ വിരലുകള്‍ കൊണ്ടളന്നാല്‍ തൊണ്ണൂറ്റാറാംഗുലമാണ്‌. 
ശരീരത്തെക്കാളും പ്രാണന്‍ പ്രന്തണ്ടംഗുലം വലുതാണ്‌. 
ദേഹസ്ഥിതമായ വായുവിനെ ദേഹസ്ഥാഗ്നിയുടെ സംയോ 
ഗത്താല്‍ സന്യൂനമോസമമോ ആക്കുന്നതിനാല്‍ ബ്രഹ്മജ്ഞാനം 
ലഭിക്കുന്നു. മനുഷ്യശരീര മധ്യത്തില്‍ തപ്ത സുവര്‍ണ്ണ 
പ്രഭമായ ത്രികോണാത്മക അഗ്നിസ്ഥാനം ലഭിക്കുന്നു. നാല്‍ 
ക്കാലികളില്‍ അഗ്നിസ്ഥാനം ചതുഷ്ക്കോണത്തിലാണ്‌. 
ക്ഷികളുടെത്‌ ആറു കോണുളളത്‌; സ്വേദജങ്ങളുടെത്‌ എട്ടു 
കോണുളളത്‌ മനുഷ്യ ശരീരത്തില്‍ ആ സ്ഥാനത്തും ഒന്‍പ 
താംഗുലമുള്ള ദീപ്രപകാശ തുല്യമായ ഒരു കന്ദം സ്ഥിതി 
ചെയ്യുന്നു. നിര്യക്കുകള്‍ പക്ഷികള്‍ നാല്‍ക്കാലികള്‍ എന്നി 
വയില്‍ ഈ കുന്ദം അണ്ഡകാരമാണ്‌. അതിന്റെ മധ്യസ്ഥാനം 


P 


നാഭിയാണ്‌. ഇതില്‍ പന്ത്രണ്ട്‌ അരങ്ങളുളള ചക്രമുണ്ട്‌. 
അതില്‍ വിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെ രൂപങ്ങള്‍ കാണാം. 
ഈ ചക്രത്തെ ബ്രഹ്മമായ ഞാന്‍ സ്വമായയാല്‍ കറങ്ങിക്കൊ 
ണ്ടിരിക്കുന്നു. ഈ പ്രന്തണ്ടു അരങ്ങളിലും ജീവികള്‍ ചിലന്തി 
സ്വന്തം വലയില്‍ സഞ്ചരിക്കുന്നതുപോലെ സഞ്ചരിക്കുന്നു. 


61. പ്രാണാധിരുഡശ്ചരതി ജീവസ്തേനവിനാ നഹി 


തയോര്‍ധ്വേ കുണ്ഡലീസ്ഥാനംനാഭേസ്തിര്യ 
ഗഥോര്‍ ധ്വതഃ 


62. അഷുര്പകൃതിരൂപാ സാ ചാഷ്ടധാ കുണ്ഡ 
ലീകൃതി 


യഥാവദ്വായു സഞ്ചാരം ജലനാദി ച നിത്യ ശഃ 


63. പരിതഃ കന്ദ പാര്‍ശ്വേ തു നിരുദ്ധൈവ്യസദാ 
സ്ഥിതാ 


മുഖേനൈവ സമാവേഷ്ട്യ ര്രഹ്മര്രന്ധമുഖം 
തഥാ 


64. യോഗകാലോന മരുതാ സാഗ്നിനാ ബോധിതാ 
സതീ 


സ്ഫുരിതാ ഹൃദയാകാശേ നാഗരൂപാമഹോജ്വലാ 


65. അപാനാദ്യവം ഗുലാദൂര്‍ധ്വമധോ മ്രേഡസ്യ 
താവതാ 


ദേഹമധ്യം മനുഷ്യാണാം ഹുൃന്മധ്യം തു 
ചതുഷ്പദാം. 


പ്രാണികളില്‍ ആരുഡമായി ജീവന്‍സ കറങ്ങുന്നു. 
അതു കൂടാതെ സാധ്യമല്ല. അതിനു മുകളില്‍ കുണ്‍ഡലി 
നിയുടെ വളഞ്ഞ ഉന്നതസ്ഥാനമാണ്‌. അത്‌ അഷ്ട്രപകൃതി 
രൂപകം എട്ടു വിധം കുണ്ഡലീകൃതമായി കുന്ദത്തെ ആവ 
ണം ചെയ്തും നിലകൊളളുന്നതാണ്‌. അത്‌ അന്നവായുക്ക 
ളുടെ സഞ്ചാരം തടുക്കുന്നു. ര്രഹ്മര്രന്ധത്തിന്റെ മുഖത്തെ 
സ്വമുഖത്താല്‍ ആവരണം ചെയ്യുന്നു. യേഗാഭ്യാസനത്താല്‍ 
കുണ്ഡലിനീശക്തി വായുവിനാല്‍ ഉണര്‍ത്തപ്പെട്ട തീ പോലെ 
ഹൃദയാകാശത്തില്‍ നാഗരൂപത്തില്‍ ഉജ്ജ്വലമായി സ്ഫുരി 
ക്കുന്നു. അപാനനില്‍ നിന്നും രണ്ടംഗുലം മുകളില്‍ മ്മേഡ 
ത്തിനു താഴെ മനുഷ്യ ശരീരത്തിന്റെ മധൃഭാഗമാണ്‌. 
നാല്ക്കാലികളുടെ മധ്യഭാഗം അവയുടെ ഹൃദയസ്ഥാനമാണ്‌. 


66. ഇതരേഷാം തുന്ദമധ്യേ പ്രാണപാനസമായുതഃ 
ചതുഷ്പ്രകാരബ്ദ്യയുതേ ദേഹമധ്യേ 
സുഷുമ്നയാ 
67. കന്ദമധ്യസ്ഥിതാ നാഡീ സുഷുമ്നാ 
സുപ്രതിഷ്ഠിതാ 
പത്മസൂത്ര പ്രതകാശാ ലൂജ്ജൂര്‍ദ്വ പ്രവര്‍ത്തിനീ 
68. ബ്രഹ്മണോ വിവരം യാവദ്ധിദ്യുദാഭാസ നാലകം 


വൈഷ്ണവീ ബ്രഹ്മനാഡി ച നിര്‍വാണ 
പ്രാപ്തിപദ്ധതിഃ 


69. ഇഡാ ച പിംഗലാ ചൈവ തസ്യാഃസവേതരേ 
സ്ഥിതേ 


ഇഡാ സമുത്ഥിതാ കന്ദാദ്വാമ നാസാപുടാവിധി 


70. പിംഗലാ ചോത്ഥിതാ തസ്മാത്‌ ദക്ഷനാസാ 
പുടാവധി 


ഗാന്ധാരീ ഹസ്തജിഹ്വായ ച ദ്വേ ചാന്യേ 
നാഡികേസ്ഥിതേ 


71. പുരതഃ പൃഷ്ഠതസ്തസ്യ വാമേതര ദൃശ പ്രതി 


പൂഷായശസ്ധിനീ നാഡ്യാ തസ്മാദേവ 
സമുത്ഥിതേ 


72. സവ്യേതരശ്രുത്യവധി പായുമൂലാദലംബുസാ 


അധോഗതാ ശുഭാനാഡീ മേഡ്രാന്താവിധി 


രായതാ. 


മറ്റു ജീവികളുടെ മധ്യഭാഗം നാഭീമധ്യത്തിലാണ്‌. 
പ്രാണാപാന സംയുക്തമായ സുഷുമ്നാ നാഡി ദേഹത്തില്‍ 
നാലു വിധത്തിലുണ്ട്‌. കന്ദത്തിന്റെ മധ്യഭാഗത്തുളള സുഷ്ന 
താമരനൂല്‍ പോലെ അതി സൂക്ഷ്മമാണ്‌. അത്‌ നേരെ 
മുകളിലോട്ട്‌ പോകുന്നു. ബഛ്മര്രന്ധം വരെ പോകുന്ന ഈ 
വൈഷ്ണവി ബ്രഹ്മനാഡി മിന്നല്‍ പോലെ പ്രകാശമുളളതും 
നിര്‍വാണഭവുമാണ്‌. അതിന്റെ രണ്ടു വശത്തും ഇഡാ 
പിംഗലാ നാഡികളാണ്‌. ഇഡ കന്ദത്തില്‍ നിന്നും പുറപ്പെട്ട്‌ 
ഇടത്തെ മൂക്കു വരെ പോയിരിക്കുന്നു. പിംഗല വലത്തെ 
മൂക്കുവരെയും പോയിരിക്കുന്നു. പിംഗല വലത്തെ മൂക്കുവ 
രെയും ഗാന്ധാരഹസ്തി ജിഹ്വ ഇവയും കൂടാതെ രണ്ടു 
നാഡികളും അവിടെയുണ്ട്‌. കണ്ണുവരെ അവ നീണ്ടു 
കിടക്കുന്നു. പൂഷായശസ്വിനി ഈ നാഡികള്‍ ഗുദ മൂലത്തില്‍ 
നിന്നും പുറപ്പെട്ട്‌ ഇടത്തെയും വലത്തെയും ചെവി വരെ 
പോയിരിക്കുന്നു. അലംബുസ എന്ന നാഡി മേഡ്ര സ്ഥാന 
ത്തിന്റെ അവസാനം വരെയാണ്‌. 


73. പാദാംഗുഷ്ഠാവധിഃ കന്ദാദധോ യാതാ 
ച കശികീ 


ദശ്രപകാരഭുതാസ്താഃ കഥിതാ കന്ദ സംഭവാഃ 


74. തന്മൂലാഃ ബഹവോ നാഡ്യഃ സ്ഥൂല സൂക്ഷ്മാശ്ച 
നാഡികാഃ 


ദ്വിസപ്തതി സഹസ്രാണി സ്ഥൂലാഃ സൂക്ഷ്മാശ്ച 
നാഡയഃ 


75. സാംഖ്യാതും നൈവ ശക്യന്തേ സ്ഥൂലമൂലാ 
പൃഥഗ്വിധാഃ 


യഥാശ്വത്ഥദളേ സൂക്ഷ്മാഃ സ്ഥുയാശ്ച 
വിതതാ സ്തഥാ 


76. പ്രാണാ പാന സമാനശ്ച ഉദാനേ വ്യാന 
ഏവ ച 


നാഗഃ കൂര്‍മ്മശ്ച കൃകരോ ദേവദത്തോ 
ധനജ്ഞയഃ 


77. ചരന്തി ദശനാഡീഷു ദശപ്രാണാദി വായവഃ 


പ്രാണാദിപഞ്ചകം തേഷു പ്രധാനം തത്ര ച ദ്വയം 


78. പ്രാണ ഏവാഥവാജ്യേഷ്ഠോ ജീവാത്മാനം 
വിഭര്‍ത്തിഃയഃ 


ആസ്യനാസികയോര്‍മധ്യം ഹൃദയം നാഭി 
മണ്ഡലം 


79. പാദാം ഗുഷ്ഠമിതി പ്രാണ സ്ഥാനാനി ദ്വിജ 
സത്തമ 


അപാനശ്ചരതി ബ്രഹ്മന്‍ ഗുദ്മേഡ്രാരു ജാനുഷു 


80. സമാനഃ സര്‍വസന്ധിസ്ഥഃ പാദയോര്‍ 
ഹസ്ത യോരപി. 


കശികി എന്ന നാഡി കന്ദത്തില്‍ നിന്നും കാലിന്റെ 
തള്ളവിരല്‍ വരെ പോയിട്ടുണ്ട്‌. ഇങ്ങനെ ഈ നാഡികള്‍ 
കന്ദത്തില്‍ നിന്ന്‌ പുറപ്പെട്ടവയെന്ന്‌ പറയപ്പെടുന്നു. കൂടാതെ 
ഏറെ സൂക്ഷ്മ നാഡികള്‍ ഉണ്ട്‌. അവയുടെ സംഖ്യ എഴു 
പത്തി ഈരായിരം വരും. വലുതും ചെറുതുമായ ഇവ 
എത്രയെന്ന്‌ പറയുക പ്രയാസം. അരയാലില്‍ ഞരമ്പുകള്‍ 
പോലെ അവ ശരീരത്തില്‍ വ്യാപിച്ചിരിക്കുന്നു. പ്രാണന്‍, 
അപാനന്‍, സമാനന്‍, ഉദാനന്‍, വ്യനന്‍, നാഗം, കൂര്‍മ്മം, 
കൃകരം, ദേവതത്തം, ധനജ്ഞയം എന്നീ പത്തു വായുക്കളും 
നാഡികളില്‍ കൂടി സഞ്ചരിക്കുന്നു. ഇവയില്‍ പ്രാണന്‍ 
തുടങ്ങിയ അഞ്ചെണ്ണമാണ്‌ പ്രധാനം. അല്ലെങ്കില്‍ പ്രാണന്‍, 
അപാനന്‍ ഈ രണ്ടെണ്ണം മുഖ്യമാണ്‌. ജീവധാരണമായ 
പ്രാണനാണ്‌ മുഖ്യം, ബ്രാഹ്മണ ശ്രേഷ്ഠാ, പ്രാണന്റെ മുഖ്യ 
സ്ഥാനങ്ങളില്‍ അഞ്ചാണ്‌ -മുഖം,നാസികയുടെ മധ്യഭാഗം, 
ഹൃദയം, നാഭിമണ്ഡലം, കാലിലെ തളളവിരല്‍; അപാനന്‍ 
ഗുദം, മ്രേഡം, തുട, മുട്ട്‌ എന്നിവയില്‍ സഞ്ചരിക്കുന്നു. സമാ 
നന്‍ സര്‍വാംഗങ്ങളിലും വൃപിച്ചിരിക്കുന്നു. ഉദാനന്‍ 
കൈകാലുകളിലും എല്ലാ സന്ധിസ്ഥാനങ്ങളിലും ആണ്‌. 
81. വ്യാനഃ ശ്രോത്രോരുകട്യാം ച ഗുലഫ സ്കന്ദ 
ഗളേഷു ച 
നാഗാദി വായവഃ പഞ്ചത്വഗസ്ഥ്യാദിഷു 
സംസ്ഥിതാഃ 
82. തുന്ദസ്ഥജലമന്നം ച രസാദീനി സമീകൃതം 
തുന്ദമധ്യഗതഃ പ്രാണസ്താനി കുര്യാത്‌ 
പൃഥക്‌ പൃഥക്‌ 
83. ഇത്യദി ചേഷ്ടനം പ്രാണഃ കരോതി ച പൃഥക്‌ 
സംസ്ഥിതം 
അപാനവായൂര്‍ മുത്രാദേകരോതി ച വിസര്‍ജനം 
84. പ്രാണാപാനാദി ചേഷ്ടാദി ക്രിയതേ വ്യാനവാ 
യുനാ 
ഉജ്ജീരതേ ശരീരസ്ഥമുദാനേന നഭസ്വതാ 
85. പോഷണാദിശരീരസ്യ നാഗഃകൂര്‍മ്മോക്ഷാദി 
നിമീലിനഃ 


വ്യാനവായു, ചെവി, കണങ്കാല്‍, അര, ഉപ്പൂറ്റി, തോള്‍, 
കഴുത്ത്‌ എന്നിവയിലും നാഗാദികളായ അഞ്ചു വായുക്കള്‍ 
ത്വക്കിലും അസ്ഥി മുതലായവയിലും സ്ഥിതിചെയ്യുന്നു. 
ആമാശയത്തിലെ ജലം, അന്നം, രസം മുതലായവയെ 


പ്രാണവായു പ്രത്യേകമായി അതു സ്ഥിതിചെയ്യുന്നു. ക 
മൂത്ര വിസര്‍ജന കാര്യങ്ങള്‍ അപാനന്‍ ചെയ്യുന്നു. വ്യാന 
സെയോഗത്തോടെയാണ്‌ പ്രാണാപാനങ്ങള്‍ പ്രവര്‍ത്തി 
ക്കുന്നത്‌. ശരീരസ്ഥമായ ഉദാനന്‍ ഉനര്‍ധ്വഗാമിയാണ്‌. 
ശരീരപോഷണം അതു മുഖേനയാണ്‌. ഏമ്പക്കം മുതലായവ 
നാഗം എന്ന വായുവിനാല്‍ നടക്കുന്നു. കൂര്‍മ്മത്തിന്റെ 
പ്രവര്‍ത്തിയാണ്‌ കണ്ണുകള്‍ തുറക്കുന്നതും അടയ്ക്കുന്നതും. 


86. കൃകരഃ ക്ഷുധയോഃകര്‍ത്താദത്തോ നിദ്രാദി 
കര്‍മ്മകൃത്‌ 


മൃതഗ്രതസ്യ ശോഭാദേര്‍ ധനഞ്ജയ ഉദാഹൃതഃ 
87. നാഡീഭേദം മരുത്ഭേദം മരുതാം സ്ഥാനമേവ ച 


ചേഷ്ടാചവിവിധാസ്തേഷാം ജ്ഞാത്രവൈവം ദ്വിജ 
സത്തമ 


88. ശുദ്ധായതേ നാഡിനാം പൂര്‍വോക്ത ജ്ഞാന 
സംയുക്തഃ 

വിവിക്തം ദേശമാസാദ്യ സര്‍വസംബന്ധ 
വര്‍ജിതഃ 


89. യോഗാഠഗ ദ്രവ്യസമ്പൂര്‍ണ്ണം ത്രതദാരുമയേ ശുഭേ 


ആസനേ കല്പിതേ ദര്‍ഭ കുശകൃഷ്ണാജി 
നാദിഭിഃ 


90. താവദാസനമുത്സേധേ താവദ്ദ്യയസമായ തേ 


ഉപവിശ്യാസനം സമ്യക്‌ സ്വസ്തികാദി 
യഥാ രുചി 


കൃകരവായു വിശപ്പുണ്ടാക്കുന്നു. ദേവദത്തം നിദ്രാദികള്‍ 
ധനജ്ഞയന്റെ കൃത്യമാണ്‌ ്രാഹ്മണവര്യ, നാദികളുടെയും 
വായുക്കളുടെയും ഗരപാണങ്ങളുടെയും സ്ഥാനങ്ങളും 
ക്രിയകളും വിവിധ രീതിയിലാണ്‌. അവ മനസ്സിലാക്കണം. 
വിധിപ്രകാരം നാഡികള്‍ ശുദ്ധീകരിച്ച്‌ ബന്ധങ്ങള്‍ വെടിഞ്ഞ്‌ 
ഏകാന്ത സ്ഥാനത്ത്‌ യോഗധനയ്ക്കു പറ്റിയ സാധനങ്ങളും 
മരം കൊണ്ടുള്ള കുടിലില്‍, ദര്‍ഭകുശ, മാന്‍ തോല്‍ കൊണ്ടു 
ളള ആസനം ഇവയും തയാറാക്കണം. അംഗങ്ങള്‍ സമാനങ്ങ 
ളാകുന്നതുവരെ ആസന ധാരണ ചെയ്യണം. സ്വസ്തിക 
തുടങ്ങിയ ആസനങ്ങള്‍ രുചിക്കനുസരിച്ച്‌ ചെയ്യുകയും 


വേണം. 
91. ബധ്വാ പ്രാഗാസനം വിപ്രോ ജജ്ജുകായഃ 
സമാഹിതഃ 


നാസാഗ്രന്യസ്തനയനോ ദന്തൈര്‍ദന്താന 
സംസപൃശന്‍ 


92. രസനാം താലൂനിനസ്യ സ്വസ്ഥചിത്തോ 
നിരാമയഃ 


ആകുഞ്ചിതശിരഃ കിംചിന്നിബ്ധന്‍യോഗമുദ്രയാ 


93. ഹസ്ത യഥോക്തവിധിനാ പ്രാണായാമം 
സമാചരേത്‌ 


രേചനം പൂരണം വായോ ശോധനം രേചനം 
തഥാ 


I 


94. ചതുര്‍ഭിഃ ക്ലേശനം വയോഃ പ്രാണായാമ 
ഉദീര്യതേ 


ഹസ്തേന ദക്ഷിണേനൈവ പീഡയേന്നാസീ കാ 
പുടം. 

95. ശനൈഃ ശനൈരഥ ബഹിഃ പ്രക്ഷിപേദ്‌ 
പിംഗലാനില 


ഇഡയാ വായുമാപൂര്യ ബ്രഹ്മന്‍ ഷോഡശ 
മാഗ്രയാ 
96. പൂരിതംകുംഭയേത്‌ പശ്ചാത്ചതുഃ ഷഷ്ട്യാതു 
മാര്രയാ 


ദ്വാ്രിശംന്‍ മാത്രയാ സമ്യക്‌ രേചയേത്‌ 
പിംഗലാനിലം. 


ആദ്യം ആസനത്തിലിരുന്ന്‌ ശരീരം നേരെയാക്കി 
നാസാഗ്രത്തില്‍ ദൃഷ്ടിയുറപ്പിച്ച്‌ പല്ലുകള്‍ തമ്മില്‍ സ്പര്‍ 
ശിക്കാതെ നാക്ക്‌ അണ്ണാക്കില്‍ തൊടുത്തി സ്വസ്ഥമനസ്സായി 
ശിരസ്സ്‌ കുനിച്ച്‌ യോഗമുദ്രയില്‍ കൈക്‌ ബന്ധിച്ച്‌ വിധി 
പോലെ പ്രാണായാമം ചെയ്യണം. രേചകം പൂരകം വായു 
സംശോധനം രേചകം എന്നിവ ചെയ്യണം. ഇങ്ങനെ നാലു 
പ്രകാരത്തില്‍ വായുവിനെ ചലിപ്പിക്കുന്നതാണ്‌ പ്രാണായാമം. 
വലത്തു കൈയാല്‍ നാസാപുരും അമര്‍ത്തി, ഇടത്തെ 
മൂക്കില്‍ കൂടി വായുവിനെ ഉളളിലേക്ക്‌ വിടണം. പിന്നെ 
പതിനാറു മാ്രകൊണ്ട്‌ വായു ഉളളിലേക്ക്‌ വലിച്ച്‌ അറുപ 
ത്തിനാലു മാത്രയില്‍ കുംഭകം ചെയ്ത്‌ മുപ്പത്തി രണ്ടു 
മാത്രകൊണ്ടു വായുവിനെ പിംഗല നാഡി മുഖേന വെളിയി 
ലേക്ക്‌ വിടണം. 


97. ഏവം പുനഃ പുനഃ കാര്യം വ്യാത്‌ ക്രമൃാനു 
ക്രമേണ തു 
സമ്പൂര്‍ണ്ണകുംഭവദ്ദേഹം കുംഭയേന്മാതരിശ്വ നാ 


98. പൂരണാന്നാഡയഃസര്‍വാഃ പൂരയന്തേ മാതരിശ്‌ 
ശ്വനാ 


ഏവം കൃതേ സതി ബ്രഹ്മശ ചരന്തി ദശ വായ്വഃ 


99. ഹൃദയാം ഭോരുഹം ചാപി വ്യാകോചം ഭവതി 
സ്ഫുടം 
തത്ര പശ്യേത്‌ പരാത്മാനാം വാസുദേവമ 
കല്മഷം. 


100. പ്രാതര്‍ മധ്യന്ദിനേസായമദ്ധരാത്രേ ച കും ഭയന്‍ 


ശനൈ രശീതി പര്യന്തം ചതുര്‍ വാരം സമഭ്യേത്‌ 


ഈ വിധത്തില്‍ വീണ്ടും വീണ്ടും ക്രമമാകും വിപരീത 
ക്രമത്തിലും അഭ്യസിക്കുകയും ഉള്ളില്‍ നിറഞ്ഞു നില്‍ക്കുന്ന 
വായുവിനെ കുടം പോലെ നിരോധിക്കുകയും വേണം, 
അതുമൂലം സകല നാഡികളും വായുവാല്‍ നിറഞ്ഞ്‌ അവയി 
ലൂടെയുള്ള വായു സഞ്ചാരം ക്രമാനുഗതമാകും. ഹൃദയകമലം 
വികസിക്കും. ഭഗവാന്‍ വാസുദേവന്റെ ദര്‍ശനം ലഭിക്കുകയും 
ചെയ്യും.ഈ വിധിയില്‍ കാലത്തും നട്ടുച്ചയ്ക്കും വൈകുന്നേ 
രവും അര്‍ദ്ധ രഠ്രതിയിലും നാലു തവണ കുംഭകം ചെയ്ത്‌ 
അത്‌ ക്രമേണ എണ്‍പത്‌ മാത്രവരെ എത്തിക്കണം. 


101. ഏകാഹമാത്രം കുര്‍വാണം. സര്‍വപാപൈ K 
പ്രമുച്യതേ 


സംവത്സരത്രയാ ദൂര്‍ധ്വം പ്രാണായമി പരോ നരഃ 


102. യോഗ സിദ്ധോ ഭവേദ്യോഗീ വായു ജിദ്വിജി 
തേന്ദ്രിയഃ 


അല്പാശീ സ്വല്പ നിദ്രശ്വ തേജസ്വീ ബലവാന്‍ 
ഭവേത്‌ 


103. അമൃത്യുമതി ക്രമ്യ ദീര്‍ഘമായും വാപ്നുയാത്‌ 


പ്രസ്വേദജനനം യസ്യ പ്രാണായാ മസ്തു സോ 
ധര്‍മ്മഃ 


104. കമ്പനം പുരുഷോ യസ്യ പ്രാണായാമേ ഷു 
മധ്യമഃ 


ഉത്ഥാനം വപുഷോ യസ്യ സ ഉത്തമ ഉദാഹൃതഃ 


105. അധമേ വ്യാധിപാപാനാം നാശഃ സ്യാന്മധ്യമേ 
പുനഃ 

പാപ രോഗ മഹാവ്യാധി നാശഃ സ്യാദുത്തമേ 
പുനഃ 

106. അല്പ മൂത്രോ ല്പവിഷംഷശ്ചലഘുദേഹോ 
മിതാശനഃ 


പട്വിന്ദ്രിയഃ പടുമതിഃ കാലത്രയ വിദാത്മവാന്‍. 


ഈ വിധിയനുസരിച്ച്‌ ഒരു ദിവസം അഭ്യസിച്ചാല്‍ തന്നെ 
സകല പാപങ്ങളില്‍ നിന്നും മോചനം കിട്ടും. മൂന്നു വര്‍ഷം 
ഇങ്ങനെ പ്രാണായാമം ചെയ്യുന്നവന്‍ യോഗസിദ്ധനാകും. 
യോഗി വായുവിനെ ജയിച്ചവനും ജിതേന്ദ്രിയനും അല്പാ 
ഹാരിയും അല്പ നിദ്രയുളളവനും തേജസ്വിയും ബലവാനു 
മാകുന്നു. അകാല മരണഭയം തീര്‍ന്ന്‌ ദീര്‍ഘായുഷ്മാ 
നാകുന്ന പ്രാണായാമം ചെയ്യുമ്പോള്‍ വിയര്‍പ്പുണ്ടാകുന്നത്‌ 
അധമമാണ്‌. ശരീരത്തിന്‌ വിറയുണ്ടാകുന്നത്‌ മധ്യമം. ശരീരം 
മേല്പോട്ടു പൊങ്ങിയാല്‍ ഉത്തമം അധമ പ്രാണായാമം 
കൊണ്ടും വ്യാധികളും പാപങ്ങളും മാറും; ഉത്തമം കൊണ്ട്‌ 
അല്‍പ മൂത്രവും അല്പ മലവും ശരീരലാഘവവും അല്പാ 
ഹാരവും സിദ്ധിക്കുന്നു. ബുദ്ധീന്ദ്രിയതീര്വത കിട്ടും. ത്രികാല 
ജ്ഞാനത്തിനും ഉപകരിക്കും. 


107. രേചകം പൂരകം മുക്ത്വാ കുംഭീകരണമേവ യാ 


കരോതി ത്രിഷു കാലേഷു നൈവ തസ്യാസ്തി 
ദുർലഭം 


108. നാഭി കന്ദേ ച നാസാഗ്രേ പാദാംഗുഷ്ഠേ ച 
യത്നവാന്‍ 


ധാരയേന്മനസാ, പ്രാണന്‍ സന്ധ്യാ കാലേഷു 
വാ സദാ 


109. സര്‍വരോഗൈര്‍ വിനിര്‍ മുക്തോ ജീവ ദ്യോഗീ 
ഗതക്ടമഃ 
ഡബ്‌ 


കുക്ഷിരോഗവിനാശഃ സ്യാന്നാഭി കന്ദേഷു 
ധാരണാത്‌ 


110. നാസാഗ്രേ ധാരണാദ്‌ ദീര്‍ഘമായുഃ സ്യാദ്‌ 
ദേഹലാഘവം 


ബ്രഹ്മേ മഹുര്‍ത്തേ സംപ്രാപ്തേ വായുമാകൃഷ്യ 
ജിഹ്വായാ 


11. പിബേത ത്രിഷു മാസേഷു വാക്സിദ്ധിര്‍ മഹതീ 
ഭവേത്‌ 


അഭ്യസതശ്ച ഷണ്‍മാസാന്‍ മഹാരോഗ 
വിനാശനം. 


രേചകവും പൂരകവും കൂടാതെ കുംഭകം മാത്രം 
ചെയ്യുന്നവനും ത്രിഭുവനത്തിലും ഒന്നും ദുര്‍ല്ലഭമല്ല. പ്രയത്ന 
ശാലിയായ സാധകന്‍ നാഭീ കന്ദത്തിലും നാസാഗ്രത്തിലും 
ഒന്നും ദുര്‍ല്ലഭമല്ല. പ്രയത്ന ശാലിയായ സാധകന്‍ നാഭീ 
കന്ദത്തിലും നാസാഗ്രത്തിലും പാദം ഗുഷ്ഠത്തിലും സാദക 
സന്ധ്യാസമയം മനസാ പ്രാണനെ ധാരണം ചെയ്യണം 
ഇങ്ങനെയുളള സാധകന്‍ സര്‍വരോഗവിമുക്ത നാകും 
നാഭീകേന്ദത്തില്‍ പ്രാണനെ ധാരണം ചെയ്താല്‍ ഉദരരോഗം 
ശമിക്കും. നാസാഗ്രത്തിലെ ദീര്‍ഘായുസ്സ്‌; ബ്രഹ്മമൂഹൂര്‍ത്ത 
ത്തില്‍ നാക്കിലൂടെ വായു വലിച്ച്‌ പാനം ചെയ്താല്‍ മൂന്നു 
മാസത്തിനുളളില്‍ വാക്‌ സിദ്ധി ലഭിക്കുന്നു. ആറുമാസം 
ചെയ്താല്‍ മഹാരോഗങ്ങള്‍ വിട്ടുമാറും. 


112. യത്ര യത്ര ധൃതോ വായുരാഗേ രോഗാദി ദൂഷിതേ 
ധാരണാ ദേവമരുതസ്തത്ത ദാരോഗ്യ മശ്നുതേഃ 
113. മനസോ ധാരണാദേവ പവനോ ധാരിതോ ഭവേത്‌ 
മനസഃ സ്ഥപനേ ഹേതുരുച്യതേ ദ്വിജ പുംഗവ 
14. കാരണാനി സമാഹൃത്യ വിഷയേഭ്യഃ സമാഹിതഃ 
അപാന മൂര്‍ധ്വമാകൃഷ്യേ ദുദരോപരി ധാരയേത്‌ 


115. ബന്ധന്‍ കരാഭ്യാം ശ്രോരേതാദികരണാനി 
യഥാതഥം 


യുജ്ഞാനസ്യ യഥോക്തേന വത്മനാ 
സ്വവശം മനഃ 


രോഗ പീഡിതനായ ശരീരാംഗങ്ങളില്‍ വായുവിനെ 
ധരിച്ചാല്‍ രോഗം വിട്ടുമാറുന്നു. മനസ്സിനെയും ധരിക്കണം. 
ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളില്‍ നിന്ന്‌ നിവര്‍ത്തിപ്പിക്കണം. 
അപാനവായുവിനെ മുകളിലേയ്ക്കാകര്‍ഷിച്ച്‌ മുകളില്‍ 
ധരിക്കണം. കൈകൊണ്ട്‌ ശ്രോത്രാദികരണങ്ങളും ബന്ധി 
ക്കണം. മനസ്സ്‌ വശാവദമാകാന്‍ ഈ സാധന ഉപകരിക്കും. 


116. മനോ വശാദ്‌ ്രാണവായുഃ സ്വശേസ്ഥാപ്യ 
തേ സദാ 


നാസികാ പുടയോഃ പ്രാണാഃ പര്യായേണ 
്രവര്‍ത്തതേ 

117. തിസ്രശ്ച നാഡികാസ്താസു സ യാവന്തം 
ചരത്യയം 


ശാഖിനീ വിവരേ യാമ്യേ പ്രാണാ പ്രാണഭൃതാം 
സതാം. 


K 


118. താവന്തം ച പുനഃ കാലം സൌമ്യ ചരതി 
സന്തതം 


ഇത്ഥം ക്രമേണ ചരതാ വായുനാ വായുജിന്നരഃ 
119. അഹശ്ച രാത്രിഃ പക്ഷം ച മാസമൃത്വായനാദികം 


അന്തര്‍ മുഖോ വിജാനീയാത്‌ കാഭേദം 
സമാഹിതഃ 


120. അംഗുഷ്ഠാദി സ്വാവയസ്ഫുരണാദശനേരപി 


അരിഷ്ടൈര്‍ജീവിത സ്യാപി ജാനീയാത്‌ 
ക്ഷയാമാത്മനഃ 


ഇങ്ങനെ മനസ്സ്‌ നിയ്രന്തിണത്തിലായാല്‍ പ്രാണവായു 
നിയന്ത്രിതമാകും. നാസികയിലൂടെ ക്രമാനുസരണം വന്നും 
പോയുമിരിക്കാം. നാഡികള്‍ മൂന്നാണ്‌. പ്രാണായാമം ചെയ്യുന്ന 
സാധകന്റെ ശ്വാസം നാസികയിലൂടെ ക്രമാനുഗതമായി 
നടക്കുന്നു. പ്രാണവായു നിയന്ത്രിക്കുന്നവന്‍ പ്രാണജിത്തനാ 
കുന്നു. പിന്നെ അവന്‍ പകല്‍ രാത്രി പക്ഷം മാസം അയനം 
എന്നിവയുടെ കാലഭേദത്തെ അന്തര്‍ മുഖനായി അറിയുന്നു. 
തളളവിരല്‍ തുടങ്ങിയ അവയവങ്ങളില്‍ രക്തഗതികൊണ്ട്‌ 
നാഡികളിലുണ്ടാകുന്ന തുടിപ്പ്‌ നില്‍ക്കുന്ന പക്ഷം അത്‌ 
ജീവിതാവസാനമെന്ന്‌ ധരിക്കുക. 


121. ജ്ഞാത്വാ യതേത കൈവല്യപ്രാപ്തയേ 
യോഗവിത്തമഃ 


പാദാംഗുഷ്ഠേ കരാഗുഷ്ഠേ സ്ഫുരണം യസ്യ 
ന ശ്രുതിഃ 


122. തസ്യ സംവത്സ രാദൂര്‍ദ്ധവം ജീവിതസ്യക്ഷയേ 


ഭവേത്‌ മണിബന്ധേ തഥാ ഗുലഫേ സ്ഫുരണം 
യസ്യനശ്യതി. 


123. ഷണ്മാസാവധിരേതസ്യ ജീവിതസ്യ സ്ഥിതിര്‍ 
ഭവേത്‌ 


കൂര്‍പ്പരേ സ്ഫുരണം യസ്യ തസ്യ ത്രൈമാസീ 
കാസ്ഥിതി. 


124. കുക്ഷമേഹനപാര്‍ശ്വേ ച സ്ഫുരണാനു 
പലംഭതേ 


മാസാവധിര്‍ ജീവതസ്യ തദധന്യ തു ദര്‍ശനേ 


125. ആശ്രിതേ ജരദ്വാരേ ദിനാനി ദശ ജീവിതം 


യോഗി അനിഷ്ട സൂചനകള്‍ അറിഞ്ഞ്‌ മോക്ഷ 
സാധനയില്‍ ലയിക്കണം. കാലിലെ പെരുവിരല്‍ കൈയിലെ 
പെരുവിരല്‍ ഇവയെ സ്ഫുരണം അനുഭവപ്പെടാതിരുന്നാല്‍ 
അവന്‌ ഒരു കൊല്ലത്തില്‍ കൂടുതല്‍ ജീവിതമില്ല. കൈത്ത 
ണ്ടയിലും മുട്ടിലുമുളള സ്ഫുരണം നിന്നാല്‍ അവന്റെ 
ജീവിതം ആറുമാസം മാത്രം. കൈമുട്ടില്‍ സ്ഫുരണമില്ലെങ്കില്‍ 
ജീവിതാവധി മൂന്നു മാസമാണ്‌; വയറ്‌ ഉപസ്ഥം എന്നിവ 
യിലെ സ്ഫുരണം നിലച്ചാല്‍ ഒരു മാസത്തിനുളളിലും 
ന്റേതങ്ങളിലേത്‌ നിന്നാല്‍ പതിന്നാലു ദിവസത്തിനകം 


മരണം സംഭവിക്കും. ജരേദ്വാരത്തില്‍ സ്ഫുരണമില്ലെങ്കില്‍ 


P 


ജീവിതാവധി പത്തു ദിവസമാണ്‌. ജ്യോതിസ്സ്‌ മിന്നാമിനു 
ങ്ങിനു തുല്യമായാല്‍ ജീവിതാവധി അഞ്ചു ദിവസമെന്ന്‌ 


മനസ്സിലാക്കണം. 
126. ജിഹ്വാഗ്രാ ദശനേ ത്രീണി ദിനാനി സ്ഥി 
തിരാത്മനഃ 
ജ്വാലായാഃ ദര്‍ശനേ മൃത്യൂര്‍ ദ്വിദിനേ ഭവതി 
ര്ധൂവം 
127. ഏവമാദീന്യരിഷ്ടാനി ദൃഷ്ടായുഃ ക്ഷയകാരണം 
നിഃശ്രേയസായ യുജ്ഞീത ജപധ്യാനപരായണഃ 
128. മനസാ പരമാത്മാനം ധ്യാത്വാ ത്രദൂപതാമിയാത്‌ 
യദ്യഷ്ടാദശഭേദേഷു മര്‍മ്മ സ്ഥാനേഷു ധാരണം. 
129. സ്ഥാനാത്‌ സ്ഥാനം സമാ കൃഷ്യ പ്രത്യാഹാര 
സളഉച്യതേ 
പാദാംഗുഷ്ഠം തഥാ ഗുല്ഫം ജംഘാമധ്യം 
തഥൈവച 
130. മധ്യമോ വോശ്ച മൂലം വായുര്‍ ഹൃദയമേവ ച 
മേഹനം ദേഹമധ്യം ച നാഭിം ച ഗളകൂര്‍പ്പരം 


131. താലുമൂലം ച മൂലം ച (ഘാണ സ്യാ ക്ഷ്ണോ 


ശ്വമണ്‌ ഡലം 
ഭ്രുവോര്‍മധ്യം ലലാടം ച മുലമൂര്‍ധ്വം ച ജാനുനി. 


132. മൂലം ച കരയോര്‍ മൂലം മഹാന്യേതാനി 
വൈ ദ്വിജ 


പഞ്ചഭുതമയേ ദേഹേ ഭൂതേ ഷ്വോ തേഷു 
പഞ്ചസു. 


നാക്കിന്റെ അറ്റം കാണാന്‍ സാധിക്കാതെ വന്നാല്‍ മുന്നു 
ദസവും ജ്വാല കാണുന്നത്‌ നിന്നുപോയാല്‍ രണ്ടു ദിവസവും 
എന്നു ധരിക്കണം. രണ്ടും സംഭവിച്ചാല്‍ മരണം നിശ്ചയം 
തന്നെ വായുക്ഷയമാണ്‌. മിക്ക രോഗത്തിനും കാരണം അതു 
മനസ്സിലാക്കി മംഗളത്തിനുതകുന്ന ഇവ ധ്യാനപരനായി 
ബ്രഹ്ൈക്യത്തിന്‌ വേണ്ടതും ചെയ്യണം. ശരീരത്തിലെ 
പതിനെട്ടു മര്‍മ്മസ്ഥാനങ്ങളിലും പ്രത്യാഹാരം വേണം. ഒരു 
സ്ഥാനത്തു നിന്നും മറ്റൊരു സ്ഥാനത്തേയ്ക്കാകര്‍ഷിക്കുക 
എന്നതാണ്‌ പ്രത്യാഹാരം. കാലിലെ തളളവിരല്‍ ഉപ്പുറ്റി, 
തുടയുടെ മധ്യഭാഗം, ഈരുവിന്റെ മധ്യം ഗുദാമുലം, ഹൃദയം, 
ദേഹമധ്യം, നാഭി, കണ്ഠം, മുട്ട്‌, താലുമൂലം നാസികാമൂലം, 
നേത്ര മണ്ഡലം പുരികങ്ങളുടെ മധ്യം നെറ്റി, ശിരോമൂലം 
മുട്ടിന്റെ മൂലംവാസ്തമൂലം ഇവയാണ്‌. ശരീരത്തിലെ 
പ്രധാനപ്പെട്ട മര്‍മ്മസ്ഥാനങ്ങള്‍. 


133. മനസോ ധാരണം യത്തദ്യുക്തസ്യ ച യമാദിഭിഃ 


ധാരണാ സാ ച സംസാരസാഗരരോത്താര 
കാരണം 


134. ആജാനുപാദ പര്യന്തം പൃഥിവീസ്ഥാന മിഷ്യതേ 


പിത്തലാ ചാതുര ്രാ ച വസുധാ വ്രജലാ 
ഞ്ച്ഛിതം 


K 


പ്രഭഞ്ജം 


135. സ്മര്‍ത്തവ്യം പഞ്ചഘടികാ സ്തത്രാരോപ്യ 


ആജാനുകടിപര്യന്ത മപാം സ്ഥാനം 
പ്രകീര്‍ത്തിത 


136. അര്‍ദ്ധ ചന്ദ്രസമാകാരം ശ്വേതമര്‍ജ്ജുന 
ലാഞ്ചിഛിതം 


സ്മര്‍ത്തവ്യമംഭഃ ശ്വസനമാരോപ്യ ദര്‍ശന 
നാഡികാഃ 


137. ആദേഹമധ്യകട്യന്തമഗ്നിസ്ഥന മുദാഹൃതം 
തത്ര സിന്ദുരവര്‍ണ്ണോ ഗ്നിര്‍ ജ്വലനം ദശപഞ്ച ച 


138. സമര്‍ത്ത വ്യോ നാഡീ കാ പ്രാണാ കൃത്വാ 
കുംഭേതഥേരിതം 


നാഭേ രുപരി നാസാന്തം വായു സ്ഥാനം 
തുതത്രവൈ 
139. വേദികാരവത്‌ ധ്രുമോ ബലവാന്‍ ഭൂതമാരുതഃ 


സ്മര്‍ത്തവ്യഃ കുംഭകേനൈവ പ്രാണമാരോപ്യ 
മാരുതം 


140. ഘടികാവിംശതി സ്തസ്മാത്‌ (ഘാണാത്‌ ബ്രഹ്മ 
ബിലാവധി 


വ്യോമസ്ഥാനം ന ഭസ്തത്ര ഭിന്നഞ്ജന 
സമ്രപഭം 


ധാരണയെന്നത്‌ യമാദികള്‍ മുഖേന മനസ്സിനെ ധാരണം 
ചെയ്യുന്നതാണ്‌. ഇതിന്റെ ഫലമായി മനുഷ്യന്‍ സംസാര 
സാഗരം കടക്കാന്‍ ശക്തനാകുന്നു. മുട്ടുകള്‍ മുതല്‍ 
കാലുവരെ പൃഥ്വീസ്ഥാനമാണ്‌. പീത വര്‍ണ്ണവും ചതുഷ്കോ 
ണാകൃതിയിലുളളതുമായ പൃഥ്വി വ്രജലാഞ്ച്ഛിതയാണ്‌. 
അഞ്ചു നിമിഷത്തോളം വായുവിനെ ധരിച്ച്‌ പൃഥ്വിയെ 
ധ്യാനിക്കണം മുട്ടു മുത്ല കടിവരെ ജലസ്ഥാനാമാണ്‌. ഈ 
ജലസ്ഥാനത്തിന്റെ ആകാരം അര്‍ദ്ധചന്ദ്രതുല്യമാണ്‌. നിറം 
വെളുപ്പ്‌, ഇതില്‍ പത്തു നാഡികവരെ ശ്വാസം നിരോധിച്ച്‌ 
ജലത്തെ ധ്യാനിക്കണം. കടി പ്രദേശം മുതല്‍ ശരീരമധ്യം 
വരെ അഗ്നിസ്ഥാനമാണ്‌; സിന്ദൂരത്തിന്റെ നിറമാണതിന്‌; അ 
തില്‍ പതിനഞ്ചു നിമിഷം പ്രാണനെ നിരോധിച്ച്‌ അഗ്നിയെ 
ധ്യാനിക്കണം. നാഭി മുതല്‍ നാസികവരെ വായുവിന്റെ 
സ്ഥാനമാണ്‌ വേദിക്കു തുല്യമാണ്‌ അതിന്റെ ആകാരം. ധൂരമ 
തുല്യവും ശക്തി ശാലിയുമായ പവനനെ ഇരുപതു നിമിഷം 
വരെ കുംഭകം മുഖേന വായുവിനെ രോധിച്ച്‌ ധ്യാനിക്കണം. 
നാസികമുതല്‍ ബ്രഹ്മ ര്രന്ധം വരെയുള്ളതാണ്‌ ആകാശ 
സ്ഥാനം. അതിന്റെ നിറം അഞ്ജനം പോലെയുളളതാണ്‌. 


141. വ്യോമ്നിമാരുതമാരോപ്യ കുംഭകേനൈവ 
യത്നവാന്‍ 


പൃഥ്വിവ്യംശേ തു ദേ ഹസ്യ ചതുര്‍ബാഹും 
കിരീടിനം 


142. അനിരുദ്ധം ഹരിം യോഗീ യതേത ഭവമുക്തയേ 


അബംശേ പൂരയേദ്യോഗീ നാരായണ മുശ്രശഗധീഃ 


ല്‍ 


143. പ്രദ്യുമ്നമഗ്ന വായ്വംശേ സങ്കര്‍ഷണ മതഃ പരം 


വ്യോമാംശേ പരമാത്മാനം വായു ദേവംസദാ 
സ്മരേത്‌ 

144. അചിരാദേവ തത്‌ പ്രാപ്തിര്‍ യുഞ്ജാ നസ്യ ന 
സംശയഃ 


ബധ്വാ യോഗാസനം പൂര്‍വം ഹൃദ്ദേശം 
ഹൃദയാഞ്ജലി. 


145. നാസാഗ്രന്യസ്തനയനേ, ജിഹ്വാം കൃത്വാ ച 
താലു നി 


ദന്തൈര്‍ദന്താനസംസ്പൃശ്ചവ്യ ഉര്‍ധ്വകായഃ 
സമാഹിതഃ 


146. സംയമേച്ചേന്ദ്രിയ ഗ്രാമമാത്മബുദ്ധ്യാ വിശുദ്ധയാ 
ചിന്തനം വാസുദേവസ്യ പരസ്യ പരമാത്മനഃ 


പരിശ്രമ ശീലനായ സാധകന്‍ കുംഭകം മുഖേന 
വായുവിനെ ആകാശത്തില്‍ നിരോധിക്കണം. പിന്നെ 
പൃഥ്വിയുടെ അംശമുളള ഭാഗത്ത്‌ ചതുര്‍ ബാഹുവും കിരീ 
ടധാരിയും ആയും അനിരുദ്ധനെന്നു ഹരിയെ ധ്യാനിക്കണം. 
തന്മൂലം സാധകനായ യോഗി മുക്തിക്ക്‌ അര്‍ഹനാകും. 
ജലാംശത്തില്‍ നാരായണനെ ധ്യാനിക്കണം. എപ്പോഴും ഈ 
അഭ്യാസം ചെയ്തു കൊണ്ടിരിക്കുന്നവന്‍ പരമാത്മ സാക്ഷാ 
ത്ക്കാരം പെട്ടെന്ന്‌ ലഭിക്കുന്നു. ആദ്യം യോഗാസനത്തിലിരു 
ന്ന്‌ ഹൃദയപ്രദേശത്ത്‌ ഹൃദയം സ്ഥാപിച്ച്‌ നാസാഗ്രത്തില്‍ 
ദൃഷ്ടി ഉറപ്പിച്ച്‌ നാക്ക്‌ അണ്ണാക്കില്‍ ചേര്‍ത്തുവെച്ച്‌ മുക 
ളിലെയും താഴെയുമുള്ള പല്ലുകളെ പരസ്പരം സ്പര്‍ശി 
ക്കാതെ ശരീരം പൊക്കി സമാഹിതനായിരുന്ന്‌ ശുദ്ധമായ 
ആത്മ ബുദ്ധി കൊണ്ട്‌ ഇന്ദ്രിയങ്ങളെ സംയമം ചെയ്തു 
വാസുദേവനെ ചിന്തിക്കണം. 


147. സ്വരൂപ വ്യാപ്ത രൂപസ്യധ്യാനം കൈവല്യ 
സിദ്ധിദം 


യമമാ്രം വാസുദേവം ചിന്തയേത്‌ 
കുഠഭകേന യഃ 


148. സപ്ത ജന്മാര്‍ജ്ജിതം പാപം തസ്യ നശ്യതി 
യോഗിനഃ 


നാഭികന്ദാത്‌ സമാരഭ്യ യാവത്‌ ഹൃദയ ഗോചരം 


149. ജാഗ്രത്‌ വൃത്തിം വിജാനീയാത്‌ കണ്ഠസ്ഥം 
സ്വപ്നവര്‍ത്തനം 
സുഷുപ്തം താലുമധ്യസ്ഥം തുര്യം ശ്രൂമധ്യ 
സംസ്ഥിതം 
150. തുര്യാതീതംപരം ബ്രഹ്മഥബഹ്മരന്ദ്രേ തു 
ലക്ഷയേത്‌ 
ജാഗ്രത്‌ വൃത്തിം സമാരഭ്യ യാവത്‌ ബ്രഹ്മ 
ബിലാന്തരം 
151. തത്രാന്മാത്രായം തുരീയസ്യ തുരാന്തേ വിഷ്ണു 
രുച്യതേ 
ധ്യാനേനൈവ സമായുക്തോ വ്യോനി ചാത്യന്തേ 
നിർമ്മലേ 


152. സൂര്യകോടിദ്യുതിരിഥം നിത്യോദിത മധോക്ഷജം 


ഹൃദയാഭോരുഹാസീനാം ധ്യായേധ്വാ 
വിശ്വരൂപിണം 


ഇങ്ങനെ തന്റെയുള്ളില്‍ വ്യാപിച്ചിരിക്കുന്ന പരമാ 
ത്മാവിന്റെ രൂപത്തെ ധ്യാനിച്ചാല്‍ മോക്ഷം സിദ്ധിക്കും. ഒരു 
യാമം വരെ കുംഭകം ചെയ്തു. ഭഗവാന്‍ വാസുദേവനെ 
ധ്യാനിക്കുന്നവന്റെ ഏഴു ജന്മത്തില്‍ പാപം നശിക്കുന്നു. 
നാഭിമുതല്‍ ഹൃദയം വരെ ജാഗ്രത്‌ വൃത്തിയുടെ സ്ഥാനമാണ്‌. 
സ്വപ്ന വൃത്തി കണ്ഠത്തില്‍ സ്ഥിതിചെയ്യുന്നു തുരീയാ 
തീതന്റെ സ്ഥാനം ബ്രഹാമര്രന്ധത്തില്‍ പരബ്രഹ്മത്തിനു 
നേരെയാണ്‌. ബ്രഹ്മര്രന്ധവരെ തുരിയാത്മാവ്‌ വസിക്കുന്നു. 
അതിനെ വിഷ്ണു എന്നു പറയുന്നു. സാധകന്‍ നിര്‍മ്മലാ 
കാശത്തിന്റെ ഹൃദയക മലത്തില്‍ ഇരിക്കുന്ന കോടി സുര്യ 
പ്രഭാമയനും നിത്യോദയരൂപിയും വിശ്വരൂപനുമായ മഹാ 
വിഷ്ണുവിനെ ധ്യാനിക്കണം. 


153. അനേകാകാരഖചിതമനേക വദനാമ്പിതം 


അനേക ഭുജ സംയുക്ത മനോകായുധ 
മണ്ഡിതം 


154. നാനാവര്‍ണ്ണധരം ദേവം ശാന്ത മുഗ്ര മുദായുധം 
അനേക നയനാ കീര്‍ണ്ണം സൂര്യകോടി സമപ്രഭം 


155. ധ്യായതോ യോഗിനഃ സര്‍വ മനോവൃത്തിര്‍ 
വിനശ്യതി 


ഹൃദ്പുണ്ഡരീക മധ്യസ്ഥം ചൈതന്യ 
ജ്യോതിരവ്യയം 


156. കദംബഗോളകാകാരം തുര്യാതീതം പരാത്പര. 
അനന്തമാനന്ദ മയം ചിന്മയം ഭാസ്കരം വിഭും 
157. നിവാതദീപ സദൃശമക്യര്തിമ മണിപ്രഭം 


ധ്യായതോ യോഗിനസ്തസ്യ മുക്തിഃ കരതലേ 
സ്ഥിതാ 


അനേകം ആകൃതി ചേര്‍ന്നവനും അനേകം മുഖമു 
ളളവനും അനേക ഭുജനും അനേകം മുഖമുളളവനും അനേക 
ഭുജനും അനേകായുധ ധാരിയും അനേക ന്റേതനും 
കോടിസൂര്യ സമപ്രഭനും വിശ്വരൂപനുമായ വിഷ്ണുവിനെ 
ധ്യാനിച്ചാല്‍ യോഗിയുടെ സകല മനോവൃത്തിയും ശമിക്കും. 
ഹൃദയകമല സ്ഥിതനായ ചൈതന്യനും ജ്യോതിരൂപനും 
അവ്യയനും കദംബഗോളാകാരനും തുര്യാതീതനും 
പരാത്പരനും അനന്തനും ജ്ഞാനമയനും ചിന്മയനും 
സര്‍വവ്യാപിയും നിര്‍വാത ദീപസദൃശ്യനും അകൃത്രിമണി 
പ്രഭനുമായ പര്രബഹ്മത്തെ ധ്യാനിച്ചാല്‍ മോക്ഷം യോഗിക്ക്‌ 


കൈയിലെ നെല്ലിക്കപോലെ അത്ര സുഗ്രാഹിയമാകും. 


158. വിശ്വരൂപസ്യുദേവസ്യ രൂപം യത്‌ കിഞ്ചിദേവഹി 


സ്ഥവീയഃ സൂക്ഷ്മമന്യദ്വാ പശ്യന്‍ ഹൃദയ 
പങ്കജേ 


P 


484 


19. ധ്യായതോ യോഗിനോ യ സ്തു സാക്ഷാദേവ 
പ്രകാശതേ 


അണിമാദിഫലം ചൈവ സുഖേനൈവോ 
പജായതേ 


160. ജീവാത്മനഃ പരസ്യാപി യദ്യേവമുഭയോ രവി 


അഹമേവ പരം ബ്രഹ്മബഹ്മാഹമിതി 
സംസ്ഥിതിഃ 


161. സമാധിഃ സതു വിജേഞയഃ സര്‍വവൃത്തി 
വിവര്‍ജിതഃ 


ബ്രഹ്മ സമ്പദ്യതേ യോഗീ ന ഭൂയാഃ സംസൃതിം 
്വജേത്‌ 


162. ഏവം വിശോധ്യ തത്വാനി യോഗീ നിസ്പൃഹ 
ചേതസാ 


യഥാ നിരിന്ധനോ വഗ്നിഃ സ്വയമേവം പ്രശാമൃതി 


163. ശ്രാഹ്യാഭാവേ മനഃപ്രാണോ നിശ്ചയ ജ്ഞാന 
സംയുതാഃ 


ശുദ്ധ തത്വേ പരേ ലീനോ ജീവഃ സൈന്ധവ 
പിണ്ഡവത്‌. 
164. മോഹ ജാലകസംഘതോ വിശ്വാ പശ്യതി 
സ്വപ്നവത്‌ 


K 


സുഷുപ്തി വദൃശ്ചരതി സ്വഭാവപരിനിശ്ചലഃ 


നിര്‍വാണപദമാരശിത്യ യോഗീ കൈവല്യ 
മശ്നതേ ഇത്യുപനിഷത്ത്‌ 


വിശ്വ ദേവരൂപന്റെ സ്ഥൂലമോ സൂക്ഷ്മമോ മറ്റേതെ 
ങ്കിലും വിധത്തിലുള്ളതോ ആയ രൂപം ഹൃദയ കമലത്തില്‍ 
ധ്യാനിക്കുന്ന യോഗി അതിന്റെ സാക്ഷാത്‌ രൂപമായി തോന്നു 
കയും അണിമാദി സിദ്ധികള്‍ അനായാസം കൈവരിക്കുകയും 
ചെയ്യുന്നു. ജീവാത്മ പരമാത്മബോധം നേടി “ഞാന്‍ തന്നെ 
ബ്രഹ്മം എന്ന സ്ഥിതിപ്രാപിക്കുകയാണ്‌ സമാധി. സമാ 
ധിസ്ഥന്‍ സര്‍വവൃത്തി വിവര്‍ജിതനാകുന്നു. ഇങ്ങനെ 
ബ്രഹ്മത്തെ പ്രാപിച്ച യോഗി വീണ്ടും സംസാരത്തില്‍ കുടു 
ങ്ങുന്നില്ല. അവന്‍ പുനര്‍ജന്മില്ല. അവന്‍ വിറകില്ലാത്ത അഗ്നി 
പോലെ സ്വയം ശാന്തനാകുന്നു. പിന്നെ അവനൊന്നും ഗ്രഹി 


ക്കാനില്ല. 


അവന്റെ പ്രാണനും മനസ്സും ആത്മജ്ഞാന സംയു 
ക്തമാകുന്നു. ജലത്തില്‍ ഉപ്പുകട്ടയെന്നോണം അവന്‍ 
പരമാത്മാവില്‍ വിലയം പ്രാപിക്കുന്നു. പ്രപഞ്ചത്തെ അവന്‍ 
സ്വപ്നമായി കാണുന്നു. പൂര്‍ണ്ണമായും നിശ്ചലനായി അവന്‍ 
ബ്രഹ്മത്തില്‍ സുഷുപ്തി നേടുന്നു. അങ്ങനെ വിശുദ്ധനായ 
യോഗി നിര്‍വാണം പദം നേടി കൈവല്യ പദം പ്രാപിക്കുന്നു. 
ഇങ്ങനെ ഉപനിഷത്ത്‌. 


ത്രിശിഖി ബ്രാഹ്മണോപനിഷത്ത്‌ സമാപിച്ചു. 


mass, രയം നാ 


പ ഒ്യോാണബബ്ചുന്ദൂപണദ്ഘത്ത്‌ ൦ 
യാ 


ശാന്തി പാഠം 


ഓം. സഹ നാവവതു. സഹ ന ഭുനക്തു. 


സഹവീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമ 
സ്തു. മാ വിദ്വിഷാവഹൈ. ഓം ശാന്തിഃ ശാന്തിഃ 


ശാന്തിഃ 


പര്രബഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷി 
ക്കണേ. രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്കട്ടെ. ഞങ്ങളുടെ 
വീര്യ തേജസ്വിയായിത്തീരണേ. ഞങ്ങള്‍ പരസ്പരം വിദ്വേ 


ഷം വഹിക്കാതിരിക്കണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. യദി ശൈലസമം പാപം വിസ്തീര്‍ണ്ണം 
ബഹുയോജനം 


ഭിദ്യതേ ധ്യാനയോഗേന നാന്യോ നാദം ഭേദഃ 
കദാചന 


2. ബീജാക്ഷരം പരം ബിന്ദും നാദം തസ്യോ 
പരിസ്ഥിതം 


സശബ്ദം ചാക്ഷരേ ക്ഷീണേ നിഃ ശബ്ദം പരമം പദം 


N 


3. അനാഹതം തു യച്ഛബ്ദ തസ്യ ശബ്ദസ്യ 
യത്പരം 


തത്പരം വിന്ദതേ യസ്തു സ യോഗീ സംശയഃ 
4. ബാലാഗ്രശത സാഹ്രരം തസ്യ ഭാഗസ്യ ഭാഗിന. 


തസ്യ ഭാഗസ്യ ഭാഗാര്‍ദ്ധം തത്ക്ഷയേ തു 
നിരഞ്ജനം 


5. പുഷ്പ മധ്യേ യഥാ ഗന്ധഃ പയോ മധ്യേ യഥാ 
ഘൃതം 
തില മധ്യേ യഥാ ഗന്ധഃ പയോ മധ്യേ യഥാ 
(ഘൃതം 
6. ഏവം സർവാണി ഭൂതാനി മണൌ സൂത്രമി 
വാത്മനി 


സ്ഥിരബുദ്ധിരസംമൂഡോ ബ്രഹ്മവിദ്‌ (്രഹ്മണി 
സ്ഥിതഃ 


പര്‍വതം പോലെ ബഹുയോജന വിസ്തീര്‍ണ്ണമുള്ള 
പാപമായാലും അവയെല്ലാം ധ്യാനയോഗത്താല്‍ നഷ്ടമാ 
കുന്നു. പാപം നശിക്കാന്‍ ഇതല്ലാതൊരു മാര്‍ഗ്ഗമില്ല; 
ബീജാക്ഷരം പരമബിന്ദുവാണ്‌. നാദം അതിനുമുകളില്‍ 
സ്ഥിതിചെയ്യുന്നു. നാദം അക്ഷരത്തില്‍ വിലയം പ്രാപിക്കു 
മ്പോള്‍ ശബ്ദരഹിതമായ പരമപദം സംജാതമാകുന്നു. 
അനാഹത ധ്വരനിക്കപ്പുറം ഒരു ശബ്ദമുണ്ട്‌. അത്‌ സാധി 
ച്ചാലേ യോഗിക്ക്‌ സംശയ നിവൃത്തി വരുകയുള്ളൂ. തലമുടി 
നാരിന്റെ അഗ്രത്തിന്റെ നൂറില്‍ ഒരു ഭാഗത്തില്‍ ആയിരത്തില്‍ 
ഒരു ഭാഗവും അതിന്റെ അര്‍ദ്ധഭാഗവും ക്ഷയിക്കുമ്പോള്‍ 
നിരഞ്ജനം സംഭവിക്കുന്നു. പൂവില്‍ ഗന്ധം പോലെ, 
പാലില്‍ നെയ്യ്പോലെ, എള്ളില്‍ എണ്ണപോലെ പാറയില്‍ 
സ്വര്‍ണ്ണം പോലെ, മണിയില്‍ സുതം പോലെ, സര്‍വത്തിലും 
ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു. സ്ഥിരബുദ്ധിയും ജ്ഞാനിയുമായ 
യോഗി മോഹരഹിതനായി ബ്രഹ്മജ്ഞാനം സമാര്‍ജിച്ച്‌ 
ബ്രഹ്മത്തില്‍ ലയിക്കുന്നു. 


7. തിലാനാം തു യഥാ തലം പുഷ്പേ ഗന്ധ 
ഇവാ ശ്രിതഃ 
പുരുഷസ്യ ശരീരേ തു സബാഹ്യാഭ്യന്തരേ 
സ്ഥിതഃ 


8. വൃക്ഷം തു വിദ്യാത്‌ ഛായാ സകലം തസ്യൈവ 
നിഷ്കലാ 


സകലേ നിഷ്കലേ ഭാവേ സര്‍വത്രാത്മാ 
വ്യവസ്ഥിതഃ 


എണ്ണയ്ക്ക്‌ എളളും സുഗന്ധത്തിന്‌ പൂവും ആശ്രയ 
മായിരിക്കുന്നതുപോലെ ബ്രഹ്മം ശരീരത്തിന്റെ ഉള്ളിലും 
പുറത്തും സ്ഥിതിചെയ്യുന്നു. വൃക്ഷത്തെപ്പറ്റി അറിഞ്ഞാല്‍ 
അതിന്റെ ഛായ നിഷ്കലയാണ്‌. അതുപോലെ ആത്മാവ്‌ 
എല്ലാ സ്ഥാനത്തും സ്ഥിതിചെയ്യുന്നു. 


9. ഓമിത്യേകാക്ഷരം പ്രഹ്മ ധ്യേയം സര്‍വമുക്ഷു ഭിഃ 


പൃഥ്വി വൃഗ്നിശ്ചവ ജഗ്വേദോ ഭൂരിത്യേവ പിതാമഹഃ 


10. അകാരേ തു ലയം പ്രാപ്തേ ര്രഥനേ 
്രണവാം ശകേ 


അന്തരീക്ഷം യജ്ജുര്‍ വായു ഭുവോ വിഷ്ണുര്‍ 


ജനാര്‍ദ്ദനഃ 


1. ഉകാരേ തു ലയം പ്രാപ്തേ ദ്വിതീയേ 
പ്രണവാംശകേ 


ദൃയസൂര്യ സാമവേദശ്ച സ്വരിത്യേവ മഹേശ്വരഃ 


12. മകാരേ തു ലയം പ്രാപ്തേ ദ്വിതീയേ പ്രണ 
വാംശകേ 


അകാരഃ പിതവര്‍ണ്ണഃ സ്യാദ്രജോ ഗുണ 
തുദ്ദീരിതഃ 
13. ഉകാരഃ സാത്ത്വികഃ ശുക്ലഃ മകാരഃ കൃഷ്ണ 
താമസഃ 
അഷാംഗം ച ചതുഷ്പാദാ ത്രിസ്ഥാനം 
പഞ്ചദൈവതം 


മോക്ഷേച്ശുക്കളായ സകല വ്യക്തികളും ഓംകാര 
രൂപത്തിലുമുളള അക്ഷര (്രഹ്മത്തെ ധ്യാനിക്കുന്നു. 
ഓംങ്കാരത്തിന്റെ ്രഥമാംശമായ അകാരത്തില്‍ പൃഥ്വി, അഗ്നി, 
ജൂഗ്വേദം, ഭൂഃ, പിതാമഹന്‍ എന്നിവ അടങ്ങുന്നു. ദവിതീയാംശ 
മായ ഉകാരത്തിൽ അന്തരീക്ഷം യജുര്‍വേദം വായു ഭുവസു 
വിഷ്ണു എന്നിവ അടങ്ങുന്നു. തൃതീയാംശമായ മകാരത്തില്‍ 
സൂര്യന്‍ സാമവേദം സ്വര്‍ലോകം മഹേശ്വരന്‍ എന്നിവ 
ചേരുന്നു. അകാരം പീതവര്‍ണ്ണവും രജോഗുണയുക്ത 
വുമാണ്‌. ഉകാരം ശ്വേതവര്‍ണ്ണവും സത്വഗുണവും; മകാരം 
തൃഷ്ണ വര്‍ണ്ണവും തമോഗുണവും. ഇങ്ങനെ പ്രണവം 
അഷ്ടാംഗയുക്തവും ചതുഷ്പാദയുതവും ത്രിനേത്രത്തോ 
ടുകൂടിയതും പഞ്ച ദേവതാത്മകവുമാണ്‌. 


14. ഓംകാരം യോ ന ജാനാതി ബ്രഹ്മണോ ന 
ഭവേത്തുസഃ 
്രണവോ ധനുഃ ശരോ ഹ്യാത്മാ ്രഹ്മ 
തല്ലക്ഷ്യമുച്യതേ 
15. അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്‌ 


നിവര്‍ത്തന്തേ ക്രിയാഃ സർവാഃ തസ്മിന്‍ 
ദൃഷ്ടേപരാവരേ 


16. ഓാഠങ്കാര പ്രഭവാ ദേവാ ഓാംങ്കാരപ്രഭവാ സ്വരാഃ 


ഓങ്കാര പ്രഭവം സര്‍വം ത്രൈലോക്യം 
സചരാചരം 


17. ര്ഹസ്വോ ദഹതി പാപാനി ദീര്‍ഘോ സമ്പത്‌ 
ഗ്രദോവ്യയഃ 


അര്‍ദ്ദമാത്ര സമായുക്തഃ ്രണവോ മോക്ഷ 
ദായകഃ 


ഓംകാരം അറിയാത്തവനെ ബ്രഹ്മണനെന്ന്‌ പറയാന്‍ 
പാടില്ല പ്രണവം ധനുസ്സും ആത്മാവ്‌ ബാണവും ബ്രഹ്മം 
അതിന്റെ ലക്ഷ്യവുമാണ്‌. ആത്മാവാകുന്ന ബാണത്താല്‍ 


P 


486 


സാവധാനം ശ്രദ്ധയോടെ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തെ ആദ്യം 
ഭേദിക്കുകയും പരാപരനെ അറിയുകയും ചെയ്താല്‍ എല്ലാ 
ക്രിയകളില്‍ നിന്നും നിവൃത്തനാകുന്നു. ഓംങ്കാരത്തില്‍ നിന്ന്‌ 
ദേവന്മാരും സ്വരങ്ങളും മൂന്നു ലോകങ്ങളും സര്‍വ ചരാചര 
ങ്ങളുമുണ്ടായി. അതിന്റെ രഹസ്വമായ അംശം പാപങ്ങള്‍ 
ഹരിക്കുന്നു. ദീര്‍ഘം അവ്യയമായ സമ്പത്തു നല്‍കുന്നു. 
അര്‍ദ്ധമാത്രായുക്തമായ പ്രണവം മോക്ഷം നല്‍കുന്നു. 


18. തൈലധാരാമിവാച്ഛിന്നം ദീര്‍ഘഘണ്ടാ 
നിനാഭവേത്‌ 


അവാച്യം പ്രണവസ്യാഗ്രം യസ്തം വേദ സ 
വേദവിത്‌ 


19. ഹൃത്‌ പദ്മ കര്‍ണ്ണികാമദ്ധ്യേ സ്ഥിര ദീപ 
നിഭാകൃതിം 


അംഗുഷ്ഠമാത്രമചലം ധ്യായേ ദോം കാരമീശ്വരഃ 
20. ഇഡയാ വായുമാപൂര്യ പൂരയിത്യോദര സ്ഥിതം 


ഓംകാരം ദേഹമധ്യസ്ഥം ധ്യായേജ്ജ്വാലാ 
വലീവൃതം 


21. ബ്രഹ്മാപൂരക ഇത്യുക്തോ വിഷ്ണു കുംഭക 
ഉച്യതേ 

രേചോ രുദ്ര ഇതി പ്രോക്തഃ പ്രാണായാമസ്യ 
ദേവതാഃ 


ഇടമുറിയാത്ത തൈലധാരപോലെയും നീണ്ടു നില്‍ 
ക്കുന്ന മണിനാദം പോലെയും നാദാഗ്രത്തില്‍ പ്രണവം 
സ്ഥിതിചെയ്യുന്നു. അത്‌ അറിയുന്നവനാണ്‌ വേദജ്ഞന്‍. 
ഹൃദയകമല കര്‍ണ്ണികയില്‍ ദീപശിഖപോലെയും അംഗുഷ്ഠ 
മാത്രകാരമായും ഇരിക്കുന്ന ഓംങ്കാരരൂപനായ ഈശ്വരനെ 
ധ്യാനിക്കുക. ഇഡയിലൂടെ വായുവിനെ ഉദരത്തില്‍ സംഭരി 
ക്കുക. ദേവമധ്യത്തില്‍ ജ്വാലാ വലികളാല്‍ ആവൃതമായ 
ഓങ്കാരം ധ്യാനിക്കണം. പൂരകം (്രഹ്മവാണെന്നും കുംഭകം 
വിഷ്ണുവാണെന്നും രേചകം രുദ്രനാണെന്നും പറയപ്പെ 
ടുന്നു. അവര്‍ മൂവരും പ്രാണായാമത്തിന്റെ അധിഷാഠാന 


ദേവന്മാരാണ്‌. 
22. ആത്മാനമരണിം കൃത്വാ പ്രണവം 
ചോത്തരാരണിം 


ധ്യാനനിര്‍മ്മഥനാ ഭ്യാസാദേവ പാശ്യേന്നി 
ഗൂഡവത്‌ 
23. ഓങ്കാരധ്വനിനാദേന വായോഃ സംഹരണാന്തികം 


യാവദ്‌ ബലം സമാദധ്യാത്‌ സമ്യക്ക്‌ 
നാദയോ വധി 


24. ഗമാഗമസ്ഥം ഗമനാദിശുന്യ മോംകാരമേകം 
രവികോടിദീപ്തിം 


പശ്യന്തി യേ സര്‍വജനാന്തരസ്ഥം 


ഹംസാത്മകം തേ വിരജാ ഭവന്തിതാ 


താഴത്തെ അരണിയുടെ രൂപത്തില്‍ ആത്മാവിനെ 


ഗ്രഹിച്ച്‌ ്രണവത്തെ ഉത്താരണിയാക്കുക. രണ്ടിന്റെയും 
മഥനമാകുന്ന ധ്യാനാഭ്യാസനത്താല്‍ ഗൂഡ്തത്വം ദര്‍ശിക്കുക. 
ഓംകാരധ്വനിയെ നാദസഹിതം രേചകം ചെയ്ത്‌ നാദലയം 
സംഭവിക്കുന്ന ധ്യാനം യഥാശക്തി ചെയ്യുക. ഗമാനാഗമന 
സ്ഥിതവും ഗമനാദിശുന്യവും കോടി സൂര്യപ്രഭവും സര്‍വജ 
നാന്തസ്ഥവും ഹംസാത്മകവുമായ ഓങ്കാരത്തെ ദര്‍ശിക്കു 
ന്നവന്‍ പപവിമുക്തനാകും. 


25. യന്മനസ്ത്രിജഗത്സൃഷ്ടി സ്ഥിതിവ്യസന 
കര്‍മ്മ കൃത്‌ 


തന്മയോ വിലയം യാതിതദ്വി ഷ്ണോഃ 
പരമം പദം 


26. അഷ്ടപ്രതം തു ഹൃദ്‌ പത്മം ദ്വിത്രിംശത്‌ 


കേസരാത്മകം 
തസ്യ മധ്യേ സ്ഥിതോഭാനുര്‍ഭാനുമധ്യ ഗതഃ ശശീ 
27. ശശി മധൃഗതോ വഗ്നിര്‍ വഗ്നി മധ്യ ഗതാ പ്രഭാ 
പ്രഭാമധ്യാഗതം പീതം നാനാരത്നപ്രവേഷ്ടിതം 
28. തസ്യ മധ്യഗതം ദേവം വാസുദേവം നിരഞ്ജനം 


ശ്രീവത്സ കൌസ്തുഭോരസ്കം മൃക്താ മണി 
വിഭൂഷിതം 


29. ശുദ്ധ സ്ഫടിക സങ്കാസം ചന്ദ്ര കോടി സമപ്രഭം 


ഏവം ധ്യായേന്മഹാവിഷ്ണുമേവം വാ 


വിനയാ ന്മിതം 


30. അതസ്ത്രിപുഷ്പ സങ്കാശം നാഭിസ്ഥാനേ 
പ്രതിഷ്ഠിതം 


ചതുര്‍ ഭുജം മഹാവിഷ്ണു പൂരകേണ 
വിചിന്തയേത്‌ 


സൃഷ്ടി സ്ഥിതി ലയ കാരണം ഏതൊന്നാണോ, 
മനസ്സിലുളളത്‌ എവിടെയാണോ വിലയം പ്രാപിക്കുന്നത്‌, 
അതാണ്‌ വിഷ്ണുവിന്റെ പരമപദം. അഷ്ടദളങ്ങളോടു 
കൂടിയതും മുപ്പത്തിരണ്ടു കോശങ്ങലോടു കൂടിയതുമായ 
ഹൃദയകമലത്തിന്റെ മധ്യത്തില്‍ സൂര്യനും സൂര്യന്റെ മധ്യേ 
ചന്ദ്രനും സ്ഥിതിചെയ്യുന്നു. ചന്ദ്രനു മധ്യേ അഗ്നി, അഗ്നിക്കു 
മധ്യേ പ്രഭ, പ്രഭാമധ്യത്തില്‍ നനാരത്നങ്ങള്‍ പതിച്ച പീഠം, 
അതിന്റെ മധ്യത്തില്‍ നിരഞ്ജനനായ ഭഗവാന്‍ വാസുദേവന്‍. 
ശുദ്ധസ്ഫടിക സങ്കാശനും ചന്ദ്രസമ്രപഭനുമായ മഹാ 
വിഷ്ണുവിനെ വിനയത്തോടെ ധ്യാനിക്കുക. ത്രിപുഷ്പ 
സങ്കാശനും ചന്ദ്രസമ്രപഭനുമായ മഹാവിഷ്ണുവിനെ 
പൂരകം ചെയ്ത്‌ ധ്യാനിക്കുക. 


31. കുംഭകേന ഹൃദി സ്ഥാനേ ചിന്തയേത്‌ 
കമലാസനം 


ബ്രഹ്മാണം രക്ത ഗരാഭം ചതുര്‍വ്രക്തം 
പിതാമഹം 


32. രേചകേനതു വിദ്യത്മാ ലലാടസ്തം ശ്രിലോചനം 


ശുദ്ധസ്ഫടികസങ്കാശം നിഷ്കളം പാപനാശനം 


33. അബ്ജപ്രതമധഃ പുഷ്പമൂര്‍ധ്വ നാള മധോമുഖം 
കദളീപുഷ്പസംകാശം സര്‍വവേദമയം ശിവം. 


34. പദ്മേ സ്യോദ്ഘാടനം കൃത്വാ ബോധ ചന്ദ്രാഗ്നി 
സൂര്യകം 

തസ്യ ഹൃദ്ബീജമാഹൃത്യ ആത്മാനം 
ചരതേ ധ്രുവം 


കുംഭകം ചെയ്യുന്ന ഘട്ടത്തില്‍ ഹൃദയസ്ഥാനത്ത്‌ 
കമലാസനനും വെളുപ്പും ചുവപ്പും നിറമുളളവനും 
ചതുര്‍ഭുജനം പീതാംബരനുമായ ബ്രഹ്മാവിനെ ധ്യാനിക്ക 
ണം. രേചകം ചെയ്യുമ്പോള്‍ ശുദ്ധ സ്ഫടിക സമനായ 
നെറ്റിയുള്ളവനും നിഷ്കളങ്കനും പാപനാശകനും ത്രിലോചന 
നുമായ ശങ്കരനെ നാം ധ്യാനിക്കണം. ശിവന്‍ സര്‍വ 
ദേവമയനാണ്‌. നൂറ്‌ അരങ്ങളും നൂറ്‌ പാത്രങ്ങളും വിശാല 
കേസരവുമായ ഹൃദയകമലത്തില്‍ സൂര്യന്‍, ചന്ദ്രന്‍ അഗ്നി 
എന്നിവയെ ചിന്തിക്കണം. കമലം വികസിക്കുന്നതോടെ 
സൂര്യചന്ദ്രാഗ്നികളുടെ ബോധമുണ്ടാകുന്നു. അവയുടെ 
ബീജം സ്വീകരിക്കുന്നതോടെ സ്ഥിരമായ ആത്മശാന്തി 
കൈവരുന്നു. 


36. ശ്രിസ്ഥാനം ച ത്രിപാത്രം ച ത്രിത്രഹ്മ 
ച്രതയാക്ഷരം 


ത്രിമാത്രമര്‍ധ മാത്രം വാ യസ്തം വേദ സ 
വേദവിത്‌ 


37. തൈല ധാരാമിവാച്ഛിന്ന ദീര്‍ഘ ഘണ്ടാ നിനാ 
ഭവേത്‌ 


ബിന്ദു നാദകലാതീതം യസ്തം വേദ സ 
വേദവിത്‌ 


യഥൈ വോത്‌ പല നാളേണ തോയ 
മാകര്‍ഷ യേന്നരഃ 


തഥൈ വോത്‌ കര്‍ഷയേ ദ്വായും യോഗീ യോഗ 
പഥേസ്ഥിതഃ 


39. അര്‍ദ്ധ യാത്രാത്മകം കൃത്വാ കോശീ ഭൂതം തു 
പങ്കജം 


കര്‍ഷയേന്നാളമാത്രേണ ശ്രുവോര്‍ മധ്യേ ലയം 
നയേത്‌ 


40. ശ്രുവോര്‍ മധ്യേ ലലാടേ തു നാസി കായാസ്തു 
മൂലതഃ 

ജാനീയാദമൃതം സ്ഥാനം തദ്‌ ബ്രഹ്മാ യതനം 
മഹത്‌. 


മൂന്നു സ്ഥാനം മൂന്നു പാത്രം മൂന്നു ബ്രഹ്മാവ്‌ മൂന്നു 
ക്ഷരം രണ്ടുമാ്ര അര്‍ദ്ദമാര്ര ഇവ അറിയുന്നവന്‍ വേദഡ 
ജ്ഞനാണ്‌. തൈലധാരപോലെ, അവിച്ഛിന്നമായി നീണ്ടമ 
ണിനാദം പോലെ ബിന്ദു, കല, നാദം, എന്നിവയ്ക്കതീതമായ 
ഒന്നിനെ ആരറിയുന്നു. അവന്‍ വേദജ്ഞനാണ്‌. കമല 
നാളത്തിലൂടെ യോഗി യോഗസാധന ചെയ്യണ. സസുടിത 
കമലത്തെ അര്‍ദ്ധമാത്രാ രൂപമാക്കി വായുവിനെ സുഷുമ്നാ 


നാഡിയിലൂടെ വലിച്ചെടുത്ത്‌ കടിസ്ഥാനത്ത്‌ ലയിപ്പിക്കണം. 
പുരികങ്ങളുടെ മധ്യത്തില്‍ നാസികയുടെ മൂല സ്ഥാനമായ 
നെറ്റിയില്‍ അമൃതസ്ഥാനം സ്ഥിതിചെയ്യുന്നു. ര്രഹ്മസ്ഥാനം 
അതുതന്നെ. 


41. ആസനം പ്രാണസംരോധഃ പ്രത്യാഹാര 


ശ്വ ധാരണാ 


ധ്യാനം സമാധിരേതാനി യോഗംഗാനി 
ഭവന്തി ഷട്‌ 


42. ആസനാനി ചതാവന്തി യാവേന്ത്യോ 
ജീവജാതയഃ 


ഏതേഷാ മതുലാന്‍ ഭേദാന്‍ വിജാനാതി 
മഹേശ്വരഃ 


43. ഛിദ്രം ഭദ്രം തഥാ സിംഹം പത്മം ചേതി 
ചതുഷ്ടയം 
ആധാരാഖ്യേ ഗുദസ്ഥാനേ പങ്കജം യച്ചതുര്‍ ദളം 


44. തന്മദ്ധ്യേ പ്രോച്യതേ യോനിഃ കാമാഖ്യാ 
സിദ്ധവന്ദിത, 


യോനി മധ്യേ സ്ഥിതം ലിംഗം പശ്ചിമാഭിമുഖം 
തഥാ 


ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം 
സമാധി എന്നിവ യോഗത്തിന്റെ ഷഡംഗങ്ങളാകുന്നു. 
ലോകത്തില്‍ എത്ര ജാതി ജീവികളുണ്ടോ അത്രയും ഇനം 
ആസനകളുമുണ്ട്‌. അവയുടെ അസംഖ്യ ഭേദങ്ങള്‍ പരമ 
ശിവനേ അറിയാവൂ സിദ്ധാഡനം ഭദ്രാസനം, സിംഹാസനം, 
പത്മാസനം, എന്ന്‌ ആസനങ്ങള്‍ പ്രധാനമായി നാലാണ്‌. 
പ്രഥമ ചരകം ആധാരവും രണ്ടാമത്‌ സ്വാധിഷ്ഠാനവും ആണ്‌. 
രണ്ടിന്റെയും മധ്യേ കാമരുപമായ യോനി സ്ഥാനം സ്ഥിതി 
ചെയ്യുന്നു. ഗദസ്ഥാനത്തുളള ആധാര ചക്രത്തില്‍ നാലു 
ദളമുള്ള കമലമുണ്ട്‌. അതിന്റെ മധ്യത്തില്‍ കാമ എന്ന യോനി; 
അത്‌ സിദ്ധവന്ദിതമാണ്‌. യോനി മധ്യേ പശ്ചിമാഭിമുഖമായ 
ലിംഗം നിലകൊളളുന്നു. 


46. മസ്തകേ മണിവദ്‌ ഭിന്നം യോ ജാനാതി സ 
യോഗവിത്‌ 
തപ്തചാമീ കരാകാരം തഡില്ലേഖേവ 
വിസ്ഫുരത്‌ 
47. ചതുര്രസമുപര്യഗ്നേ രധോ മേഡ്രാത്‌ 
പ്രതിഷ്ഠിതം 


സ്വശബ്ദേന ഭവേത്‌ പ്രാണഃ സ്വാധിഷ്ഠാനം 
തദാശ്രയം 


48. സ്വാധിഷ്ഠാനം തതശ്ച്ക്രം മ്രേഡമേയ നിഗദ്യതേ 
മണിവത്തന്തുനാ യ്രത വായുനാ പൂരിതം വപുഃ 


49. തന്നാഭി മണ്ഡലം ചക്രം പ്രോച്യതേ മണി 
പൂരകം 


ദ്വാദശാരമഹാചക്രേ പുണ്യ പാപനിയന്ത്രിതഃ 


P 


488 


50. താവജ്ജീവോ ശ്രമത്യേവം യാവത്തത്വംന വിന്ദതി 


ഈര്‍ധ്വം മേഡ്രാദധോ നാഭേഃ കന്ദോ യോടസ്തി 
ഖഗാണ്ഡവത്‌ 


51. തത്ര നാഡ്യ സമുത്‌ പന്നാഃ സഹ്രസാണി 
ദ്വിസപ്തതിഃ 


തേഷ്ഠ നാഡീസഹസ്രേഷ്ഠ ദ്വിസപ്തതി 
രുദ്രാഹൃതാ. 


മസ്തകത്തില്‍ രത്നം പോലെ ശോഭിക്കുന്ന വസ്തു 
അറിയുന്നവന്‍ യോഗവിത്തനാണ്‌. കനലില്‍ ചുട്ട സ്വര്‍ണ്ണ 
ത്തിന്റെ നിറമോടും മിന്നല്‍ പോലെ പ്രകാശമാനമായും 
അഗ്നിസ്ഥാനത്തു നിന്നും നാലംഗുലം മുകളില്‍ ഭശ്രമ്രപസ്ഥാ 
നത്തിനു താഴെ സ്വന്തം ശബ്ദം കലര്‍ന്നു പ്രാണന്‍ സ്തിതി 
ചെയ്യുന്നു. അത്‌ സ്വാധിഷ്ഠാന ച്രകത്തെ ആശ്രയിച്ചിരി 
ക്കുന്നു. മേഡ്രത്തിന്റെ മൂലഭാഗത്ത്‌ സ്വാധീഷ്ഠാന ച്ര്രം; 
അവിടെ രത്ന തന്തുപോലെ വായു പീരിതമായ ശരീരം; 
നാഭീ മണ്ഡല ചക്രത്തെ മണിപൂരകമെന്ന്‌ പറയുന്നു. 
അവിടെ പന്ത്രണ്ട്‌ അരങ്ങളോടു കൂടിയ മഹാ ച്രകത്തില്‍ 
പുണ്യ പാപങ്ങളുടെ നിയന്ത്രണം നടക്കുന്നു. ഈ തത്വം 
ഗ്രഹിക്കുന്നതുവരെ ജീവന്‍ അലയേണ്ട വരും; മേര്രത്തിനു 
മുകളില്‍ നാഭിക്കു താഴെ പക്ഷിമുട്ട പോലെ ഒരു കന്ദമുണ്ട്‌. 
അതില്‍ നിന്നും എഴുപത്തിരായിരം നാഡികള്‍ പുറപ്പെടുന്നു. 
അവയില്‍ എഴുപത്തി രണ്ടെണ്ണം പ്രധാനപ്പെട്ടതാണ്‌. 


52. പ്രധാനഃ പ്രാണവാഹിന്യോ ഭൂയസ്ത്രത ദശ 
സ്മൃതാഃ 
ഇഡാ ച പിംഗളാ ചൈവ സുഷുമ്നാ ച 
തൃതീയകം 


53. ഗാന്ധാരീ ഹസ്തിജിഹ്വാച പൂഷാ ചൈവ 
യശലന്ധിനി 


അലംബുസാ കുഹുര്രത ശംഖിനീ ദശവിസ്മൃതാ 


54. ഏവം നാഡിമയം ചക്രം വിജേഞയം 
യോഗിനാ സദാ 


സതതം പ്രാണവാഹിന്യഃ സോമ സൂര്യാഗ്നി 
ദേവതാഃ 


55. ഇഡാപിംഗലാ സുഷുമ്നാസ്തിസ്രോ നാഡ്യ 
പ്രകീര്‍ത്തിതാ 
ഇഡാ വാമേ സ്ഥിതാ ഭാഗേ പിംഗലീ ദക്ഷിണേ 
സ്ഥിതാ 

56. സുഷുമ്നാ മധ്യദേശേ തു പ്രാണമാര്‍ഗ്ഗ 
സൂയഃസ്മൃതാ 

പ്രാണോ പാനഃ സമാനശ്ചോദാനാഃ വ്യാന 

സ്തഥൈവച 

57. നാഗഃ കൂര്‍മ്മശ്വ കൃകരോ ദേവദത്തോ 
ധനഞ്ജയഃരകോ 


്രാണാദ്യാഃ പഞ്ചവിഖ്യാതാ നാഗാദ്യാ 
പഞ്ചമായവഃ 


എഴുപത്തി രണ്ടു നാഡികളുള്ളവയില്‍ പത്തെണ്ണം 
പ്രാണ വാഹിനികളാണ്‌. അവ ഇഡ, പിംഗള, സുഷുമ്ന, 
ഗാന്ധാരി, ഹസ്തി, ജിഹ്വാ-പൂഷാ, യശസ്വിനി, ആലംബുസ, 
കുഹു ശംഖിനി. ഈ നാഡീചക്രത്തെ സംബന്ധിച്ച ജ്ഞാനം 
യോഗികള്‍ക്ക്‌ വളരെ ആവശ്യമാണ്‌. ഇവയില്‍ ഇഡ, പിംഗള, 
സുഷുമ്ന മധ്യത്തില്‍ മൂന്നും പ്രാണന്റെ മാര്‍ഗ്ഗ സ്വരൂപങ്ങ 
ളാണ്‌. പ്രാണന്‍, അപാനന്‍, സമാനന്‍, ഉദാനന്‍, വ്യാനന്‍, 
നഗം, കൂര്‍മ്മം, കൃകരം, ദേവദത്തം, ധനഞ്ജയം പ്രാണാദി 
കളായ അഞ്ചും കൃകരാദികളായ അഞ്ചും പ്രസിദ്ധങ്ങളായ 
അഞ്ചും കൃകരാദികളായ അഞ്ചും പ്രസിദ്ധങ്ങളായ വായുക്ക 


ളാണ്‌. 


58. ഏതേ നാഡീ സഹസ്രേഷു വര്‍ത്തന്തേ 
ജീവരൂപിണഃ 


പ്രാണാപാനവശോജീവോ ഹ്യധശ്ചോര്‍ധ്വം 
പ്രധാവതി 


59. വാമദക്ഷിണമാര്‍ഗ്ഗേണ ചഞ്ചലത്വാന്ന ദൃശ്യതേ 


ആക്ഷിപ്തോ ഭുജദണ്ഡേന യഥോച്ചലതി 
കന്ദുകഃ 
60. പ്രാണാപാനസമാക്ഷിപ്തസ്തദ്വ ജ്ജീവോ ന 
വിശ്രമേത്‌ 


അപാനാത്‌ കര്‍ഷതി പ്രാണോ പാനഃ പ്രാണം 
ചകര്‍ഷതി 


6. ഖഗരജ്ജുവദിത്യേതദ്യോ ജാനാതി സ 
യോഗവിത്‌ 


ഹകാരേണ ബഹിര്‍യാതി സകാരേണ 
വിശേത്‌ പുനഃ 
62. ഹംസഹംസേത്യമും മന്ത്രം ജീവോ ജപതി 
സര്‍വദാ 


ശതാനി ഷഡ്‌ ദിവാരാത്രം സഹ്രസാണ്യേക 
വിംശതിഃ 


63. ഏതത്‌ സംഖ്യാമ്പിതം മന്ത്രം ജീവോ ജപതി 
സര്‍വദാ 


അജപാ നാമ ഗായത്രീ യോഗിനാം 
മോക്ഷദാ സദാ 


ഇങ്ങനെ ഈ വായുക്കള്‍ ജീവരൂപത്തില്‍ ആയിരം 
നാഡികളും ഉണ്ട്‌. പ്രാണാപാനവശരായി ജീവന്‍ മുകളിലും 
താഴെയും വന്നും പോയുമിരിക്കുന്നു. ചിലപ്പോള്‍ ഇടത്തോട്ടും 
ചിലപ്പോള്‍ വലത്തോട്ടും അതു പോകും. ചഞ്ചലമാകയാല്‍ 
കാണാന്‍ നിവൃത്തിയില്ല. കൈകൊപന്തുപോലെ പ്രാണാവാ 
നന്മാരാല്‍ എറിയപ്പെടുന്നതുകൊണ്ട്‌ ജീവന്‍ വിശ്രമമില്ല. 
പ്രാണാപാനന്മാര്‍ അന്യോന്യം ആകര്‍ഷിക്കപ്പെടുന്നു. ഈ 
രഹസ്യമറിയുന്നവനാണ്‌ യോഗി. പ്രാണന്‍ ഹകാര ധ്വനിയില്‍ 
വെളിയിലേയ്ക്കും പോകുന്നു. ജീവന്‍ സദാ ഹംസം എന്ന 
മന്ത്രം ജപിക്കുന്നു. ഒരു ദിവസം ഈ ജപസംഖ്യ ഇരുപത്തി 
ഓരായിരത്തി അറുനൂറാണ്‌. ഇതെത്ര അജപാഗായത്രി. 


യോഗികള്‍ക്ക്‌ ഇത്‌ മോക്ഷം നല്‍കുന്നതാണ്‌. 


N 


64. അസ്യാഃ സങ്കല്പമാത്രേണ നരഃ പാപൈഃ 
പ്രമുച്യതേ 
അനയാ സദൃശീ വിദ്യാ അനയാ സദ്യശോ ജപഃ 
65. അനയാ സദൃശം പുണ്യം ന ഭൂതം ന ഭവിഷ്യതി 


യേന മാര്‍ഗ്ലേണ ഗന്തവ്യം ബ്രഹ്മ സ്ഥാനം 
നിരാമയം 


66. ശുഖേനാച്ഛാദ്യ തദ്‌ ദ്വാരം പ്രസുപ്താ പരമേശ്വരീ 
പ്രബുദ്ധാ വഹ്നി യോഗേന മനസാ മരുതാ സഹ 


67. സുചിവദ്‌ ഗുണമാദായ വ്വജത്യുര്‍ധ്വം 
സുഷുമ്നയാ 
ഉദ്ഘാടയേത്‌ കപാടം തു യഥാ 
കുഞ്ചികയാ ഹഠാത്‌ 


68. കുണ്ഡലിന്യാ തയാ യോഗീ മോക്ഷദ്വാരം 
വിഭേദയേത്‌ 


69. കൃത്വാ സംപുടിതാ കര ദൃഡതരം ബധ്വാ 
പദ്മാസനം 


ഗാഡം വക്ഷസി സന്നിധായ ചിബുകം ധ്യാനംച 
തച്ചേതസി 


പാരാവാര മപാതമൂര്‍ധ്വമനിലം 
പ്രോച്ചരയന്‍ പൂരിതം 


മുഞ്ചന്‍ പ്രാണ മുപൈതി ബോധമതുലം 
ശക്തി പ്രഭാവാന്തര. 


70. പദ്മാസന സ്ഥിതോ യോഗീ നാഡീ ദ്വാരേഷ്ഠ 
പൂരയന്‍ 
മാരുതം കുഭയസ്യ സ്തു സ മുക്തോ 
നാത്ര സംശയഃ 


മനുഷ്യന്‍ ഈ അജപാ ഗായ്ത്രി മന്ത്ര ജപത്താല്‍ 
തന്നെ മുക്ത നാകും. ഇതിനു തുല്യമായ വിദ്യയോ ജപമോ 
പുണ്യമോ വേറെയില്ല. ഈ മന്ത്രത്താല്‍ അനായാസം 
ബ്രഹ്മസ്ഥാനം പ്രാപിക്കാം. ആ മാര്‍ഗ്ഗം തന്റെ മുഖത്താല്‍ 
മറച്ച്‌ പരമേശ്വരീ ശക്തി ഉറങ്ങുന്നു. അത്‌ വഗ്നിയോഗത്താല്‍ 
ഉണര്‍ത്തപ്പെടുന്നു. നൂലിനെക്കൊണ്ട്‌ സൂചിപോലെയും 
താക്കോല്‍ക്കൊണ്ട്‌ വാതില്‍ പോലെയും യോഗി 
കുണ്ഡലിനിയാല്‍ മോക്ഷ ദ്വാരം തുറക്കുന്നു. കൈകള്‍ 
സംപുടിതമാക്കി ദൃഡതയോടെ പത്മാസനത്തിലിരുന്ന്‌ 
താടികൊണ്ട്‌ മാര്‍വിടം ബലമായി അമര്‍ത്തി മനസ്സില്‍ 
ബ്രഹ്മത്തെ ധ്യാനിച്ച്‌ അപാനനെ മുകളിലേയ്ക്ക്‌ നയിച്ച്‌ 
ആകര്‍ഷിക്കപ്പെട്ട പ്രാണനെ താഴോട്ട്‌ നയിച്ച്‌ സാധകന്‍ 
കുണ്ഡലിനി ശക്തിയുടെ പ്രഭാവം അനുഭവിക്കുന്നു. 
പത്മാസനത്തിലിരുന്ന്‌ നാഡികളില്‍ വായു സംഭരിച്ച്‌ 
കുംഭകത്താല്‍ നിരോധിക്കുന്ന യോഗി തികച്ചും മുക്തി 
നേടുന്നു. 
71. അംഗാനാം മര്‍ദ്ദനം കൃത്വാ ശ്രമജാതനേ 
വാരിണാ 


കട്വമുലവണത്യാഗീ ക്ഷീരപാനരതഃ സുഖീ 


72. ബ്രഹ്മചാരീ മിതാഹാരീ യോനീ യോഗ 5 
പരായണഃ 


അബ്ദാദൂര്‍ധ്വം ഭവേത്‌ സിദ്ധോ നാത്ര കാര്യ 
വിചാരണാ 


വ്യായാമം കൊണ്ടുണ്ടായ വിയര്‍പ്പ്‌ ശരീരത്തില്‍ മര്‍ദ്ദനം 
ചെയ്തു കയ്പ്‌, പുളി, ഉപ്പ്‌, എന്നിവ ഉപേക്ഷിച്ച്‌ പാല്‍ കുടിച്ച്‌ 
സുഖമായിരിക്കണം. ഇങ്ങനെ സാധന ചെയ്യുന്ന ്രഹ്മചാ 
രിയായ യോഗി ഒരു വര്‍ഷത്തിനു ളള്ളില്‍ സിദ്ധനാകുമെ 
ന്നതിനാൽ സംശയിക്കാനില്ല. 


73. കന്ദോര്‍ധ്വകുണ ഡലീ ശാക്തിഃ സ 
യോഗീ സിദ്ധിഭാജനം 


അപാന പ്രാണയോരൈക്യം ക്ഷയന്മുത്ര 
പുരീഷയോഃ 


74. യവാ ഭവതി വൃദ്ദോ പി സതതം മൂല ബന്ധനാത്‌ 
പാഷ്ണിഭാഗേന സംപീഡ്യ യോനിമാകുഞ്ച 
യേത്‌ ഗുദം 
75. അപാനമൂര്‍ധ്വമുത്കൃത്യ മൂലബന്ധോ യ 
മുച്യതേ 
ഉഡ്യാണം കുരുതേ യസ്മാദവിശ്രാന്ത മഹാ ഖഗഃ 


76. ഉഡ്ലീയാണം തദേവസ്യാത്ത്ര്ത ബന്ധോ 
വിധീയതേ 


ഉദരേ പശ്ചിമം താണം നാഭേരൂര്‍ധ്വം തു 
കാരയേത്‌ 


കന്ദത്തിന്റെ മുകളിലുള്ള കുണ്ഡലിനിയില്‍ യോഗി 
നിശ്ചയമാകും സിദ്ദനാകുന്നും. നിയാമനുസ്ൃതം മൂലബ 
ന്ധാഭ്യാസം ചെയ്താല്‍ പ്രാണാവനൈക്യം സാധിക്കും; 
മലമൂത്രങ്ങള്‍ കുറയും., വൃദ്ധന്‍ പോലു യുവാവാകും. 
ഉപ്പൂറ്റിയാല്‍ യോനി സ്ഥാനമമര്‍ത്തി ഗുദം ആകുഞ്ചിതമാക്കി 
അപാനനെ മുകളിലേയ്ക്കാകര്‍ഷിക്കണം. ഈ പ്രക്രിയയ്ക്ക്‌ 
മൂലബന്ധം എന്ന്‌ പറയും. അടത്തത്‌ ഉഡ്ലീയാന വിധി. 
മഹാഖഗം വിശ്രമിക്കുന്നതുപോലെ ഉദരപശ്ചിമ താണത്തെ 
നാഭിക്കു മുകളില്‍ നിറുത്തേണ്ടതുണ്ട്‌. 


77. ഉഡ്യീയാണോ പ്യയം ബന്ധോ മൃത്യു മാതംഗ 
ഡ 
കേസരീ 
ബധഗ്നാതി ഹി ശിരോജാതമധോഗാമിനഭോ ജലം 


78. തതോ ജാലന്ധരാബന്ധ കര്‍മ്മ ദുഃഖ 
ഘ നാശനഃ 


ജാലന്ധരേ കൃതേ ബന്ധേ കര്‍ണ്ണസങ്കോച 
ലക്ഷണം 


79. ന പീയുഷം പതതൃഗ്ന ന ച വായുഃ പ്രധാവതി 
കപാലകുഹിരേ ജിഹ്വാ പ്രവിഷ്ടാ വിപരീതഗാ 
80. ദ്രുവോരന്തര്‍ഗതാ ദൃഷ്ടിര്‍മുദ്രാ ഭവതി ഖേചരീ 


നരോഗോ മരണം തസ്യ നിദ്രാന ക്ഷുധാ തൃഷാ 


P 


fh 


മരണമാകുന്ന ആനയ്ക്ക്‌ സിംഹത്തിന്‌ തുല്യമാണ്‌. ഈ 
ഉസ്റിയാനം അടുത്തത്‌ ജാലന്ധര ബന്ധം. ഈ ജാലന്ധര 
ബന്ധത്താല്‍ ശിരോ കേശ ജലത്തെ മുകളില്‍ തന്നെ നിരോ 
ധിക്കണം. അങ്ങനെ ചെയ്താല്‍ കര്‍മ്മ ബന്ധവും ക്ലശവും 
നശിക്കും. ജാലന്ധരബന്ധത്തില്‍ കണ്ഠസങ്കോചം 
ചെയ്താല്‍ അമൃതം അഗ്നിയില്‍ പതിക്കില്ല. വായു ഓടു 
ന്നില്ല. അടുത്തത്‌ ഖേചരി മുദ്ര, നാക്ക്‌ മടക്കി കപാലകുഹര 
ത്തില്‍ കൊണ്ടുപോയി. രണ്ടു പുരികങ്ങളുടെയും മധ്യത്തില്‍ 
കൂടി ദൃഷ്ടി ഉറപ്പിക്കണം. ഈ ഖേചരീ മുദ്രാഭ്യാസത്താല്‍ 
രോഗവും മരണ ഭയവും ഉണ്ടാകുന്നില്ല. ഉറക്കം വിശപ്പ്‌ 
ദാഹം എന്നിവയുടെ ശല്യം ഉണ്ടാവില്ല. 


81. നച മൂര്‍ച്ഛാ ഭവേത്തസ്യ യോ മുദ്രാം വേത്തി 
ഖേചരിം 


പീഡ്യതേ ന ച രോഗേണ ലിപ്യതേ നമ 
കര്‍മ്മണാ 


82. ബന്ധതേ ന ച കാലേന യസ്യ മുദ്രാസ്തി 
ഖേചരീ 


ചിത്തം ചരതി ഖേ യസ്മാജ്ജിഹ്വാ ഭവതി 
ഖേഗതാ 


83. തേനൈഷാ ഖേചരീ നാമ മുദ്രാ സിദ്ധ 


മനസ്കതാ 
ഖേചര്യാ മുദ്രയാ യസ്യ വിവരം 
ലംബികോര്‍ധ്വതഃ 


84. ബിന്ദുഃ ക്ഷരതി നോ യസ്യ കാമിന്യാ 
ലിംഗിതസ്ധ്യച 


യാവദ്‌ ബിന്ദുഃ സ്ഥിതാ ദേഹേ താവന്‍ മൃത്യു 
ഭയം കുതഃ 


മോഹാല്യസത്താലോ രോഗത്താലോ ഖേചരീ മുദ്ര 
അഞ്ഞവന്‌ ഭീതിയുണ്ടാവില്ല. അവന്‌ കര്‍മ്മബന്ധമില്ല. 
ഖേചരി മുദ്രാഭ്യാസത്താല്‍ ചിത്തം ആകാശത്തില്‍ സ്ഥിതി 
ചെയ്യുകയും ജിഹ്വ ആകശഗാമിനിയാവുകയും ചെയ്യുന്നവന്‍ 
കാലബന്ധത്തില്‍ പെടുന്നില്ല. അതിനാല്‍ സിദ്ധ യോഗികള്‍ 
ഖേചരി മുദ്ര വണങ്ങുന്നു. അതുമൂലം നാലു ദ്വാരം 
അടയ്ക്കുന്നവന്റെ വീര്യം സ്ത്രീയുമായുള്ള ആലിംഗത്തിലും 
സ്രവിക്കില്ല. ഉള്ളില്‍ വീര്യം ഉളളപ്പോള്‍ മരണഭയമെന്തിനാണ്‌? 


85. യാവദ്‌ ബദ്ധാ നഭോ മുദ്രാ താവദ്ബിന്ദുര്‍ 
ന ഗച്ഛതാ 

ഗളിതോ പി ബിന്ദുഃ സംപ്രാപ്തോ യോനി 
മണ്ഡലേ 


86. (വജത്യൂര്‍ദ്ധ ഹഠാത്ശക്ത്യാ നിബദ്ധോ 
യോനി മുദ്രയാ 


സ ഏവ ദ്വിവിധോ ബിന്ദുഃ പാണ്ഡരോ 
ലേഹിതസ്തഥാ 


87. പാണ്ഡരം ശുക്ര മിത്യാഹൂര്‍ ലോഹിതാ 
ഖ്യാംമഹാരാജഃ 


വിദ്രുമഭ്രുമ സങ്കാശം യോനി സ്ഥാനേ K 
സ്ഥിതം രജഃ 


88. ശശിസ്ഥാനേ വസേദ്‌ ബിന്ദു സ്ര്രസ്യോരൈക്യം 
തുസുദുര്‍ലഭം 

ബിന്ദുഃ ശിവോ രജഃ ശക്തിര്‍ബിന്ദൂരിന്ദു പിസു 
രജോ രവിഃ 


ഖേചരീ മുദ്ര ഉള്ളിടത്തോളം വീര്യപതനമുണ്ടാകില്ല. 
അഥവാ വീര്യം (സവിച്ച്‌ യോനിസ്ഥാനത്ത്‌ പോയാലും 
യോനി മുദ്ര മുഖേന അതിനെ വീണ്ടും ശക്തിയില്‍ മുകളി 
ലേയ്ക്കാകര്‍ഷിക്കാം. ഈ വീര്യം ശ്വത വര്‍ണ്ണവും രക്തവും 
എന്ന്‌ രണ്ടു വിധമുണ്ട്‌. ശ്വേത വര്‍ണ്ണമുളളത്‌ ശുക്ലം; ചുമന്ന 
നിറമുള്ളത്‌ മഹാരജസ്സ്‌; പവിഴം പോലെ ചുമന്ന രജസ്സ്‌ 
യോഗിയുടെ യോനിസ്ഥാനത്തും ശുക്ലം ചന്ദ്രസ്ഥനത്തും 
സ്ഥിതിചെയ്യുന്നു. രണ്ടിന്റെയും സംയോഗം ദുര്‍ല്ലഭമാണ്‌. 
ശുക്ലം ശിവസ്വരൂപവും, രജസ്സ്ശക്തി സ്വരൂപവുമാണ്‌. വീര്യം 
ചന്ദ്രനും രജസ്സ്‌ സൂര്യനുമാകുന്നു. 


89. ഉഭയോഃ സംഗമാദേവ പ്രാപ്യതേ പരമം വപുഃ 
വായുനാ ശക്തിചാലേന പ്രേരിതം ഖേ യഥാ രജഃ 
90. രവിണൈകത്വമായാതി ഭവേദ്ദിവ്യം വപുസ്തഥാ 
ശുക്ലം ചന്ദ്രേണ സംയുക്തം രജഃ സൂര്യ 
സമന്മിതം 


91. ദ്വയോഃ സമരസീ ഭാവം യോ ജാനാതി സ 
യോവിത്‌ 


ശോധനം മലജാതാനാം ഘടനം ചന്ദ്ര 
സൂര്യയോഃ 
92. രസാനാം ശോഷണം സമ്യങ്മഹാമുദ്രദി ധീയതേ 


93. വക്ഷോന്യസ്തഹനുര്‍നിവീഡ്യ സുഷിരം 
യോനേശ്ചവാമാം ഘഘിണാ 


ഹസ്താഭ്യാമനുധാരയന്‍ പ്രവിതതം പാദം തഥാ 
ദക്ഷിണം 


ആപാര്യ ശ്വസനേന കുക്ഷിയുഗളം ബധ്വാശ 
നൈരേചയേ 


ദേഷാ പാതനാശിനീ നനു മഹാ മുദ്ര നൃണാം 
പ്രോച്യതേ. 


രണ്ടിന്റെയും സംയോഗത്താല്‍ പരമമായ ദേഹം 
ലഭിക്കും. വായു മുഖേന ശക്തിയെ ചലിപ്പിക്കുമ്പോള്‍ രജസ്സ്‌ 
ആകാശത്തെ പ്രാപിക്കുന്നു. സൂര്യനോട്‌ ചേരുന്നു. അപ്പോള്‍ 
ശരീരം ദിവ്യമാകുന്നു. രണ്ടിന്റെയും ഏകീഭാവമറിയുന്ന 
വനാണ്‌ അടുത്തത്‌. മഹാ മുദ്രയാണ്‌. അതിനെപ്പറ്റി പറയാം. 
ഹൃദയം താടികൊണ്ടമര്‍ത്തി ഇടതു കാലിലെ ഉപ്പൂറ്റികൊണ്ട്‌ 
യോനി സ്ഥാനമമര്‍ത്തി നീട്ടിയ മറ്റേക്കാല്‍ പിടിച്ച്‌ രണ്ടു 
കുക്ഷികളെയും ബന്ധിച്ച്‌ നിറച്ചു നിറുത്തിയ ശ്വാസം 
സാവധാനം വെളിയിലേയ്ക്ക്‌ വിടണം. ഈ മുദ്രയെ പാപ 
നാശിനിയായ മഹാമുദ്രയെന്ന്‌ പറയുന്നു. 


2 


94. അഥ ആത്മ നിര്‍ണ്ണയം വ്യഖ്യസ്യേഹൃദിസ്ഥാനേ 
അഷ്ട ദള പത്മം വര്‍ത്തതേ. തന്മദ്ധ്യേ രേഖാ വലയം 
കൃത്വാ ജീവാത്മാ രൂപം ജ്യോതിരൂപാണു മാത്രം 
വര്‍ത്തതേ. തസ്മിന്‍ സര്‍വം പ്രതിഷ്ഠിതം ഭവതി. 
സര്‍വം ജാനാതി. സര്‍വം കരോതി. സര്‍വമേ 
തച്ചരിതമഹം കര്‍ത്താ ഹം ഭോക്താ സുഖീ ദുഖീ 
കാണഃ ഖഞ്ജോ ബധിരോ മൂകഃ കൃശഃ സ്ഥൂലഃ 
അനേന പ്രകാരേണ സ്വതന്ത്രവാദേന വര്‍ത്തതേ. 
പൂര്‍വ ദളേ വിശ്രമതേ പൂര്‍വം ദളം ശ്വേതവര്‍ണ്ണം 
തദാ ഭക്തി പുരസ്സരം ധര്‍മ്മമതിര്‍ഭവതി. യഥാ 
ആഗ്നേയദഭളേ വിശ്രമതേ തദാഗ്നേയദളം രക്തവര്‍ണ്ണം 
തദാ നിദ്രാലസ്യമതിര്‍ ഭവതി. യദാ ദക്ഷിണ ദളേ 
വിശ്രമതേ തദ്ദുക്ഷിണ ദളം കൃഷ്ണവര്‍ണ്ണം തദാ 
ദ്വേഷ കോപ മതിര്‍ ഭവതി. യദാ പശ്ചിമദളേ 
വിശ്രമതേ തത്‌ പശ്ചിമദളേ വിശ്രമതേ തത്‌ പശ്ചിമ 
ദള, സ്ഫടിക വര്‍ണ്ണം തദാ ക്രീഡാ വിനോദേ മതിര്‍ 
ഭവതി. യദാ വായവ്യദളേ വിശ്രമതേ വായവ്യ ദളം 
മാണികൃവര്‍ണ്ണം തദാഗമനേ ചലന വൈരാഗ്യമതിര്‍ 
ഭവതി. യദോത്തരദളേ വിശ്രമതേ തദുത്തര ദളം 
പീതവര്‍ണ്ണം തദാ സുഖ ശൃംഖാരമതിര്‍ ഭവതി. യദാ 
ഈശാന ദളേ വിശ്രമതേ തദീശാന ദളം വൈഡുര്യ 
വര്‍ണ്ണം തദാദാനാതി കൃപാ മതിര്‍ ഭവതി. യദാ 
സന്ധിഷു പതിര്‍ ഭവതി. തദാ വാതപിത്ത ശ്ലേഷ്മ 
മഹാ വ്യാധി പ്രകോപോ ഭവതി. യദാ മധ്യേ തിഷ്ഠതി 
തദാ സര്‍വം ജാനാതി, ഗായത്രി, നൃതൃതി, ആനന്ദം, 
കരോതി. യദാ ന്േേത്രശമോ ഭവതി. 
നിര്‍ഹരണാര്‍ത്ഥം പ്രഥമരേഖാ വലയം കൃത്വാ മധ്യേ 
നിമജ്ജനം കുരുതേ. പ്രഥമ രേഖാ ബസുക പുഷ്പ 
വര്‍ണ്ണം തദാ നിദ്ര വസ്ഥാ ഭവതി. നിഗ്രാവ സ്ഥാ മധ്യേ 
സ്വവനാവസ്ഥാ ഭവതി. സ്വപ്നാവസ്ഥമാധ്യേ ദൃഷ്ട 
ശ്രുതാനുമാന സംഭവവാര്‍ത്താ ഇത്യാദി കല്പനാം 
കരോതി. തദാദി ്രമോ ഭവതി. ശ്രമനിര്‍ഹര 
ണാര്‍ത്ഥം ദ്വിതീയ രേഖാവലയം കൃത്വാ മധ്യേ 
നിമജ്ജനം കുരുതേ ദ്വിതീയ രേഖാ ഇന്ദ്ര ചാപ 
വര്‍ണ്ണം തദാ സുഷുപ്ത്യവസ്ഥാ ഭവതി. സുഷുപ്തൌ 
കേവല പരമേശ്വര സംബന്ധി നീ ബുദ്ധിര്‍ഭവതി. 
നിത്യ ബോധ സ്വരൂപാ ഭവതി. തൃതീയ രേഖാവലയം 
കൃത്വാ മധ്യേ നിമജ്ജനം കുരുതേ. തൃതീയ രേഖാ 
പത്മരാഗവര്‍ണ്ണം തദാ തുരീയാവസ്ഥാ ഭവതി. 
തുരീയേ കേവല പരമാത്മ സംബന്ധിനീ ഭവതി. 
നിത്യബോധ സ്വരൂപ ഭവതി. തദാ ശനൈഃ ശനൈ 
രൂപരമേദ്‌ ബുദ്ധ്യാ ധൃതി ഗൃഹീത മാത്മസംസ്ഥം 
മനഃ കൃത്വാ ന കിം ചിദപി ചിന്തയേത്തദാ പ്രാണാ 
പാനയോരൈക്യം കൃത്വാ സര്‍വം വിശ്വമാത്മസ്വ 
രൂപേണ ലക്ഷ്യം ധാരയതി. യദാ തുരിയാതീതവസ്ഥാ 
തദാ സര്‍വേഷാ മാനന്ദ സ്വരൂപോ ഭവതി ദ്വന്ദ്വ 
തീതോ ഭവതി യാവദ്ദേഹധാരണ വര്‍ത്തതേ 
താവത്തിഷ്ഠതി പശ്ചാത്‌ പരമാത്മ രൂപേണ പ്രാപ്തി 
ഭവതി ഇത്യനേന പ്രകാരേണ മോക്ഷോ ഭവതീദമേ 


ശ്രമ 


വാത്മ ദര്‍ശനോപായഃ ഭവന്തി teen 
മഹാദ്വാരഗ വായുനാ സഹസ്ഥിത (്തികോണാര്‍ദ്ധ 
ഗമനേ ദൃശ്യതേ അച്യുതഃ 


തുടര്‍ന്ന്‌ ആത്മാവിന്റെ നിര്‍ണ്ണയത്തെക്കുറിച്ച്‌ പറയാം. 
ഹൃദയ സ്ഥാനത്ത്‌ അഷ്ടദള സ്ഥിതിചെയ്യുന്നു. അതില്‍ 
രേഖകളെ ആശ്രയിച്ച്‌ ജീവാത്മാവായ ജ്യോതിഃ സ്വരൂപം 
അണുമാര്,ര രൂപത്തില്‍ വസിക്കുന്നു. സകലതു അതില 
ടങ്ങുന്നു. അത്‌ സകലതും അറിയുന്നു. അതുതന്നെ എല്ലാം 
ചെയ്യുന്നു; ചിന്തിക്കുന്നു ഞാന്‍ സകലത്തിന്റെയും 
കര്‍ത്താവും ഭോക്താവും സുഖിയും ദുഃഖിയും ഖഞ്ജനും 
ബധിരനും മൂകനും കൃശനും സ്ഥുലനും ആകുന്നു. ഇങ്ങനെ 
അത്‌ സ്വതന്ത്രമായി പെരുമാറുന്നു. ആ കമലത്തിന്റെ പൂര്‍വ 
ദളം വെളുത്തതാണ്‌. അതില്‍ വസിക്കുന്നതിനാല്‍ ബുദ്ധി 
ഭക്തിയിലും ധര്‍മ്മത്തിലും പതിയുന്നു. ആഗ്നേയ ദിക്കിലെ 
ശ്വേത ദളത്തിൽ വസിക്കുമ്പോള്‍ ബുദ്ധി നിഗ്രയിലും 
ആലസ്യത്തിലും പെടുന്നു. വലതു ഭാഗത്തെ കൃഷ്ണ ദളത്തി 
ലാകുമ്പോള്‍ ദോഷകോപാദികളില്‍ പെടുന്നു. നൈകൃത 
ദിക്കിലുളള നീലവര്‍ണ്ണത്തിലാകുമ്പോള്‍ ബുദ്ധി പാപകര്‍ 
മ്മത്തിലും ഹിംസയിലും പെടുന്നു. പശ്ചിമഭാഗത്തെ 
സ്ഫടിക വര്‍ണ്ണത്തിലാകുമ്പോള്‍ ബുദ്ധിക്രീഡാ വനോദാ 
ദികളില്‍ പെടുന്നു. വായവ്യ കോണിലുള്ള മാണിക്യ സദൃശ്യ 
ദളത്തിൽ വസിക്കുമ്പോള്‍ ചലനം വൈരാഗ്യ ഭാവന എന്നിവ 
യില്‍ ബുദ്ധി പോകുന്നു. വടക്കു ഭാഗത്തെ പീതവര്‍ണ്ണ 
ദളത്തിൽ വസിക്കുമ്പോള്‍ സനഖ്യ ശൃംഗാരാദികളില്‍ ബുദ്ധി 
പോകുന്നു. ഈശാന കോണിലുള്ള വൈഡൂര്യ രത്നതു 
ല്യമായ ദളത്തിൽ വസിക്കുമ്പോള്‍ ദാനാദികളിലും ദയയിലും 
ബുദ്ധി വ്യപരിക്കുന്നു. സന്ധികളുടെ സന്ധിയില്‍ ബുദ്ധി 
പോകുമ്പോള്‍ വാതം പിത്തം കഫം എന്നീ മഹാരോഗങ്ങ 
ളുടെ കോപം ഉണ്ടാകുന്നു. മധ്യഭാഗത്തു നില്‍ക്കുമ്പോള്‍ 
എല്ലാം അറിയാനും ഗാനം നൃത്തം അധ്യയനം ഇവയില്‍ 
പെടാനും ബുദ്ധിക്കു കഴിയുന്നു. കണ്ണിന്‌ ശ്രമം നേരിടു 
മ്പോള്‍ അത്‌ നീക്കാന്‍ പ്രഥമ രേഖാ മധ്യത്തില്‍ അത്‌ 
നിവജ്ജനം ചെയ്യുന്നു. തന്നിമിത്തം നിദ്രാവസ്ഥ ഉണ്ടാകുന്നു. 
ആ പ്രഥമ രേഖ ചെമ്പരത്തിപ്പൂവിന്റെ നിറമുളളതാണ്‌; 
നിദ്രവസ്ഥയുടെ മധ്യത്തിലുളളതാണ്‌ സ്വപ്നാവസ്ഥ. 
സ്വപ്നത്തില്‍ കണ്ടതും കേട്ടതും അനുമാനിക്കപ്പെട്ടതുമായ 
കാര്യങ്ങള്‍ സങ്കല്പിക്കപ്പെടുമ്പോള്‍ ശ്രമം അനുഭവപ്പെടുന്നു. 
ആ ശ്രമം ദുരീകരിക്കുവാന്‍ രണ്ടാം ശാഖയുടെ മധ്യത്തില്‍ 
മുങ്ങുന്നു. അതിന്റെ നിറം മഴവില്ലിനൊത്തതാണ്‌. 
സുഷുപ്തിയില്‍ ബുദ്ധി ഈശ്വര സംബന്ധമായും നിത്യബോ 
ധന സ്വരൂപമായും ഇരിക്കുന്നു. അതുകൊണ്ട്‌ പിന്നീട്‌ 
ഈശ്വര പ്രാപ്തിയും ഉണ്ടാകുന്നു. പത്മരാഗത്തിന്റെ നിറമു 
ളള രണ്ടാമത്തെ ശാഖയുടെ മധ്യത്തില്‍ പെടുമ്പോള്‍ 
തുരീയാവസ്ഥ കൈവരുന്നു. അപ്പോള്‍ ബുദ്ധി പരമാത്മാവു 
മായി ബന്ധമുള്ളതും നിത്യ ബോധസ്വരുപവും ആയിത്തീ 
രുന്നു. അപ്പോള്‍ പതുക്കെപ്പതുക്കെ സകലതിലും നിന്ന്‌ 
ഭിന്നമായി ധൈര്യത്തോടെ മനസ്സിനെ ആത്മാവിലുറപ്പിച്ച്‌ 
അനന്യ ചിന്തയോടെയിരിക്കണം. അപ്പോള്‍ പ്രാണന്‍ 
അപാനനില്‍ ഏകീഭവിച്ച്‌ സകല വിശ്വത്തെയും ആത്മ 


D 


സ്വരൂപമായി കരുതി അതിനെ ലക്ഷീകരിക്കുന്നു. തുരീയാവ 
സ്ഥ കൈവരുമ്പോള്‍ എല്ലാം ആനന്ദ സ്വരൂപമായി ദ്വന്ദ്വ 
ഭാവം നഷ്ടപ്പെടുന്നു. അതിനുശേഷം ബോധം പൂര്‍ണ്ണമാകു 
ന്നതു വരെ ജീവന്‍ ദേഹത്തില്‍ തന്നെ തങ്ങുകയും പരമാത്മ 
തത്വത്തില്‍ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതു 
തന്നെയാണ്‌ മോക്ഷപ്രാപ്തിക്കുളള വഴി, ഈ മാര്‍ഗ്ഗത്തില്‍ 
കൂടിത്തന്നെ ആത്മദര്‍ശനം ലഭിക്കുന്നു. ചതുഷ്പദയുക്ത 
മില്ല മഹാ ദ്വാരത്തില്‍ പോകുന്ന വായുവിനൊടൊപ്പം വസിച്ച്‌ 
അര്‍ദ്ധ ്രികോണത്തില്‍ കൂടി അച്യുതനെ കാണാന്‍ 
സാധിക്കും. 


95. പൂര്‍വോക്ത ത്രികോണ സ്ഥാനാ ദുപരി 
പൃഥി വ്യാദി പഞ്ചവണ്ണകം ധ്യേയം 
ണ 


പ്രാണാ ദി പഞ്ചവായുശ്ച ബീജം വര്‍ണ്ണം 
ച സ്ഥാനകം 


യകാരം പ്രാണ ബീജം ച നീല ജീമൂത സന്നിഭം 
രകാരമഗ്നി ബീജം ച അപാനാദിത്യ സന്നിഭം. 


96. ലകാരം പൃഥ്വിവീ രൂപം വ്യാനം 
ബസുക സന്നിഭം 


വകാരം ജീവ ബീജം ച ഉദാനം ശംഖ വര്‍ണ്ണകം 


97. ഹങ്കാരം വിയത്വരുപം ച സമാനം 
സ്ഫടിക പ്രദം 


ഹൃന്നാഭി നാ സാ കര്‍ണ്ണാ ച പാദാം ഗുഷ്ഠാദി 
സംസ്ഥിതാ. 


98. ദിസപതതി സഹസ്രാണി നാഡിവര്‍ഗ്ഗേഷ്ഠ 
വര്‍ത്തതേ 


അഷ്ടാ വിംശതി കോടീഷ്ഠ രോമകുപേഷു 
സംസ്ഥിതാ. 


99. സമാന പ്രാണ ഏകസ്തു ജീവഃ സ ഏക 
ഏവ ഹിഃ 


രേച കാദിത്രയം കുര്യാത്‌ ദൃഡ ചിത്തഃ 
സാമഹിതഃ 


100. ശനൈഃ സമസ്ത മാകൃഷ്യപൃത്‌ സരോരു 
വികോടരേ 


്രാണാപാ ന തു ബധ്വാതു പ്രണവവേന 
സമുച്ചരേത്‌. 


പൂര്‍വോക്തമായ ത്രികോണ സ്ഥാനത്തിനു മുകളിലായി 
അഞ്ചു വര്‍ങ്ങളോടു കൂടിയ പൃഥ്വി തുടങ്ങിയ തത്വങ്ങള്‍ 
ധ്യാനിക്കപ്പെടേണ്ടവയാണ്‌. യകാരം വായു രൂപത്തിലുള്ള 
പ്രാണന്റെ ബീജമാണ്‌. അത്‌ കാര്‍മേഘ സദൃശ്യമെത്രെ. “ര്‌ 
കാരം ആദിത്യ രൂപത്തിലുളള വ്യാനനാണ്‌. അതിന്‌ ചെമ്പ 
രത്തി പൂവിന്റെ നിറമാണ്‌. “വ” കാരം ശംഖവര്‍ണ്ണത്തിലുള്ള 
ജലരൂപമായ ഉദാനന്റെ ബീജമാണ്‌. “ഹ” കാരം സ്ഫടിക 
വര്‍ണ്ണത്തിലുള്ള ആകാശത്തിനുതുല്യമാണ്‌. ഹൃദയം, നാഭി, 


നാസിക, ചെവി, കാലിലെ തള്ളവിരല്‍ എന്നിവ ന 
സ്ഥാനങ്ങളാണ്‌. ഈ സമാന വായു എഴുപത്തീരായിരം 
നാഡികളിലും ശരീരത്തിന്റെ രോമകൂപങ്ങളിലും വസിക്കു 
ന്നു. സമാനനും പ്രാണനും ഒന്നുതന്നെ. അതുതന്നെ 
ഏകനായ ജീവന്‍. മനസ്സ്‌ വേണ്ടവിധം സമാഹരിച്ച്‌ രേചകം 
കുംഭകം പൂരകം മൂന്നും ചെയ്യേണ്ടതുണ്ട്‌. എല്ലാം സാവധാനം 
ആകര്‍ഷിച്ച്‌ ഹൃദയകമലത്തില്‍ പ്രാണവായുവിനെയും 
നിരോധിച്ച്‌ പ്രണവം ഉച്ചരിക്കണം. 


101. കണ്ഠ സങ്കോചനം കൃത്വാ 
ലിംഗസങ്കോചനം തഥാ 


മൂലാധാര സുഷുമ്നാ ച പദ്മതന്തു നിഭാ ശുഭാ 


102. അമൂര്‍ത്തോ വര്‍ത്തതേ നാദോ വീണാ ദണ്ഡ 
സമുത്ഥിതഃ 


ശംഖനാദാഭിശ്ചൈവ മധ്യമേവ ധ്വനിര്യഥാ 
103. വ്യോമര്രന്ധഗതോ നാദോ മായൂരം നാദമേവ ച 
കപാലക ഹരേ മധ്യേ ചതുര്‍ ദ്വാരസ്യ മധ്യമേ 
104. തദാത്മാ രാജതേ തത്ര യഥാ വ്യോമ്നി ദിവാകരഃ 


കോദണ്ഡ ദ്വയമധ്യേ തു ബ്രഹ്മരന്ധ്രേഷു 
ശക്തിതഃ 


105. സ്വാത്മാനം പുരുഷം പശ്ച്യേന്മന സ്തത്ര 
ലയം ഗതം 


രത്നാനി ജ്യോത്സ്നി നാദം തു ബിന്ദു 
മാഹേശ്വരം പദം 


യ ഏവം വേദ പുരുഷഃ സ കൈവല്യം 
സമശ്നുതേ 
ഇത്യുപനിഷത്‌. 


കണ്ഠവും ലിംഗവും സങ്കോചിപ്പിച്ച്‌ മൂലാധാരത്തില്‍ 
നിന്നും താമരനൂല്‍ പോലെ പുറപ്പെടുന്ന സുഷുമ്നാ 
നാഡിയെ സങ്കോചിപ്പിക്കണം. അപ്പോള്‍ വീണയില്‍ നിന്നും 
പുറപ്പെടുന്ന അമൂര്‍ത്ത നാദം അനുഭവപ്പെടും. അതിന്റെ 
മധ്യത്തില്‍ ശംഖാദിനാദം പോലുളള ധ്വനി മുഴങ്ങും. 
കമാലമധ്യത്തില്‍ ചതുര്‍ ദ്വാരങ്ങളുടെ മധ്യസ്ഥാനം 
സ്ഥിതിചെയ്യുന്നു. അവിടെ ആകാശ ര്രന്ധത്തില്‍ കൂടി 
പോകുന്ന നാദം മയിലിന്റെ ശബ്ദത്തിനു തുല്യമാണ്‌. 
ആകാശത്തില്‍ സൂര്യന്‍ പ്രകാശിക്കുന്നതുപോലെ അവിടെ 
ആത്മാവ്‌ ശോഭിക്കുന്നു. (ബരഹ്മര്രന്ധത്തില്‍ രണ്ടുവില്ലുക 
ളുടെ മധ്യേ ശക്തി ശോഭിക്കുന്നു. അവിടെ പുരുഷന്‍ തന്റെ 
മനസ്സ്‌ ലയിപ്പിച്ച്‌ ആത്മാവിനെ കാണുക. അവിടെ രത്ന 
ജ്യോതിസ്സാകുന്ന നാദബിന്ദു മഹേശ്വരന്റെ പദമാണ്‌ അത്‌ 
അറിയുന്നവന്‍ കൈവല്യം പ്രാപിക്കുന്നു. എന്ന്‌ ഉപനിഷ 
ത്തുകള്‍ വൃക്തമാക്കുന്നു. 


ധ്യാനബിന്ദൂപനിഷത്ത്‌ അവസാനിപ്പിച്ചു. 


=> P 


K 


പ ഒക്ഷ]ണ്ടമൊര്‍ത്ത്യുപണ്ടിഘത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം സഹ നാവവതും സഹ ന ഭുനക്തു സഹ 
വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. മാ 
വിദ്വിഷാവഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഗുരു ശിഷ്യന്മാരായ നമ്മള്‍ രണ്ടുപേരെയും 
രക്ഷിക്കണേ. പരിപാലിക്കട്ടെ. രണ്ടു പേരും ഒരുമിച്ചു കഴിവു 
കള്‍ നേടണേ. ഞങ്ങളുടെ അധ്യയനം തേജോമയമാകണേ. 
ഞങ്ങള്‍ പരസ്പരം വിദ്വേഷം കലരാതിരിക്കണേ. ഓം ശാന്തിഃ 


ശാന്തിഃ ശാന്തിഃ 


1. ഓം ബ്രഹ്മാവര്‍ത്തേ മഹാഭാണ്ഡീരവടമൂലേ മഹാ 
സത്രായ സമേതാ മഹർഷയഃ ശാനകാദയ സ്തേ ഹ 
സമിത്‌ പാണ്ഡയസ്തത്വ ജിജ്ഞാസവോ മാര്‍ക്ക 
ണ്ഡേയം ചിരംജീവിനം ഉപസമേത്യ പ്രപച്ഛുഃ കേനത്വം 
ചിരം ജീവസി. കേന വാ ആനന്ദ മനുഭവസി ഇതി. 


ബ്രഹ്മാവര്‍ത്തത്തില്‍ മഹാഭാണ്ഡീരം എന്നു പേരുള്ള വട 
വൃക്ഷത്തിന്റെ ചുവട്ടില്‍ മഹത്തും ദീര്‍ഘകാലം നീണ്ടു 
നില്‍ക്കുന്നതുമായ മഹായജ്ഞം നടത്താന്‍ വേണ്ടി ശനകന്‍ 
തുടങ്ങിയ മുനിമാര്‍ സമ്മേളിച്ചു. തത്വജിജ്ഞാസയോടെ സമിത്‌ 
പാണികളായി അവര്‍ ചിരംജീവിയായ മാര്‍ക്കണ്ഡേയനെ സമീ 
പിച്ച്‌ ചോദിച്ചു: അങ്ങ്‌ എങ്ങനെയാണ്‌ ചിരഞ്ജീവിയായത്‌? 
എങ്ങിനെയാണ്‌ ആനന്ദം അനുഭവിക്കുന്നത്‌? 


പരമരഹസ്ൃശീവതത്ത്വജ്ഞാനേനേതി 
സഹോ വാച 


പരമരഹസ്യമായ ശിവതത്ത്വജ്ഞാനത്താലാണ്‌ എന്ന്‌ 
അദ്ദേഹം മറുപടി നല്‍കി. 


3. കിം തത്‌ പരമരഹസ്യശിവതത്ത്വജ്ഞാനം, തത്രകോ 
ദേവഃ കേ മ്രത്രാാ കോ ജപഃ കാ മുദ്രാ ക്‌ നിഷ്ഠാ 
കിം തത്‌ ജ്ഞാനസാധനം കഃ പരികരഃ കോബലിഃ 


കഃ കാലഃ കിം തത്‌ സ്ഥാനമിതി 


മഹര്‍ഷിമാര്‍ ചോദിച്ചു: ആ പരമരഹസ്യമായ ശിവതത്വ 
ജ്ഞാനമെന്താണ്‌? അതിന്റെ ദേവനാര്‌? മന്ത്രമേതാണ്‌? ജവം 
ഏതാണ്‌? മുദ്ര ഏതാണ്‌? ജ്ഞാനലബ്ധിക്ക്‌ അനുഷ്ഠിക്കേണ്ട 
സാധനയെന്്‌? നിഷ്ഠയെന്ത്‌? ആസ്ഥ എന്ത്‌? ബലി എന്താണ്‌? 
എതാണ്‌ കാലം? സ്ഥാനമെന്ത്‌? 


4. സ ഹോവാച യേന ദക്ഷിണാമുഖഃ ശിവോ f 
പരോക്ഷീകൃതോ ഭവതി, തത്‌ പരമ രഹസ്യം. ശിവ 
തത്ത്വജ്ഞാനം. 


മാര്‍ക്കണ്ഡേയന്‍ പറഞ്ഞു: ദക്ഷിണാമുഖന്‍ എന്നു 
പേരുള്ള ശിവന്‍ ഏതൊന്നു കൊണ്ടാണോ ദൃഷ്ടി ഗോചരനാ 


യിത്തീരുന്നത്‌ അതുതന്നെയാണ്‌ പരമരഹസ്യമായ ശിവതത്ത്വ 
ജ്ഞാനം 


5. യഃ സർവോ പരമേ കാലേ സര്‍വാന്യത്മന്യുപ 
സംഹൃത്യാ സ്വാത്മാനന്ദസുഖേ മോദതേ പ്രകാശതേ 
വാ സ ദേവഃ 


സകലലോകങ്ങളുടെയും അവസാനഘട്ടത്തില്‍ സര്‍വച 
രാചരങ്ങളും തന്നില്‍ സമാഹരിച്ച്‌ സ്വയം ആത്മാനന്ദസുഖ 
ത്തില്‍ പ്രസന്നചിത്തനായി സ്വയം പ്രകാശനായിരിക്കുന്ന 
ദേവന്‍ തന്നെയാണ്‌ ഈ തത്വജ്ഞാനലബ്ധിക്ക്‌ ആരാധിക്കേണ്ട 
ദേവന്‍. 


6. അത്രൈതേ മന്ത്രരഹസ്യശ്ലോകാ ഭവന്തി. അസ്യ 
ശ്രിമേധാ ദക്ഷിണാമൂര്‍ത്തിമന്ത്രസ്യ (ബഹ്മാ ജഷിഃ 
ഗായത്രീ ഛന്ദഃ ദേവതാ ദക്ഷിണാസ്യഃ മന്ത്രോണാം 
ഗന്യാസഃ 


ഇവിടെ മന്ത്രങ്ങളുടെ രഹസ്യം വെളിവാക്കുന്ന ശ്ലോക 
ങ്ങള്‍ ഇതാ-ഈ മേധാ ദക്ഷിണാ മൂര്‍ത്തി മന്ത്രത്തിന്റെ ജഷി 
ബ്രഹ്മാവും, ഛന്ദസ്സ്‌ ഗായത്രിയും, ദേവത ദക്ഷിണാമുഖനുമാ 
കുന്നു. മന്ത്രം കൊണ്ട്‌ അംഗന്യാസം ചെയ്യുക. 


7. ഓം. ആദ നാമ ഉച്ചാര്yയ തതോ ഭഗവതേ പദം 
ദക്ഷിണേതി പദം പശ്ചാന്മുര്‍ത്തയേ പദമദ്ധരേത്‌ 
അസ്മച്ഛബ്ദചതുര്‍ത്ഥ്യന്തം മേധാം പ്രജ്ഞാം പദം 
വദേത്‌. സമുച്ചാര്യ തതോ വായു ബീജം ച്ഛഃ തതഃ 
പഠേത്‌ഃ അഗ്നി ജായാം തതസ്തോഷ ചതുര്‍വിംശാം 
ക്ധരോ മനുഃ 


ആദ്യം ഓം നമഃ എന്നുച്ചരിച്ച്‌ ഭഗവതേ എന്നും പിന്നീട്‌ 
ദക്ഷിണാ എന്നും പിന്നെ മൂര്‍ത്തയേ എന്നും പിന്നെ അസ്മദ്‌ 
ശബ്ദത്തിന്റെ ചതുര്‍ത്ഥി ഏകവചനമായ മഹ്യം എന്നും 
പിന്നെ മേധാം പ്രജ്ഞാം എന്നീ പദങ്ങളും ഉച്ചരിക്കുക. പ്ര 
എന്നുച്ചരിച്ച്‌ വായുവിന്‍ഫെ ബീജമന്ത്രമായ യ യും ച്ഛ എന്ന 
ശബ്ദവും ഉച്ചരിക്കുക. പിന്നീട്‌ അഗ്നിയുടെ പത്നിയായ 
സ്വാഹ എന്നു പറയുക. ഇതാണ്‌ ഇരുപത്തിനാല അക്ഷരമുള്ള 
മന്ത്രം. അതായത്‌ ഓം നമോ ഭഗവതേ ദക്ഷിണാമൂര്‍ത്തയേ 
മഹ്യം മേധാം പ്രജ്ഞം പ്രയച്ഛ സ്വാഹ എന്ന മന്ത്രം ചൊല്ലുക. 


8. ധ്യാനം 
സ്ഫടികരജതവര്‍ണ്ണം മൌക്തികീമക്ഷമാലാ 
മമൃത കലശവിദ്യാം ജ്ഞാനമുദ്രാം കരാഗ്രേ 
ദധതമുരഗകക്ഷം ചന്ദ്രചുഡം ത്രിനേത്രം 


വിധൃത വിവിധഭൂഷംദക്ഷിണാമൂര്‍ത്തിമീഡേ. 


fh 


സ്ഫടികമണിതുല്യവും രജതം പോലെയും വെളുത്ത നിറ 
മുള്ളവനും മുത്തുജപമാലയും കരാഗ്രത്തില്‍ അമൃതകലശ 
വിദ്യയാകുന്ന ജ്ഞാനമുദ്രയും ധരിച്ചിരിക്കുന്നതും കക്ഷ 
ത്തില്‍ സര്‍പ്പങ്ങളെ അണിഞ്ഞവനും ചന്ദ്രക്കലാധരനും മുക്ക 
ണ്ണനും വിവിധഭൂഷണങ്ങള്‍ ധരിച്ചിരിക്കുന്നവനുമായ ദക്ഷിണാ 
മൂര്‍ത്തിയെ ഞാന്‍ സ്തുതിക്കുന്നു. 


മന്ര്ത്രേണ ന്യാസം 


9. ആദന വേദാദി മുച്ചാര്യ 
സ്വരാദ്യം സവിസര്‍ഗ്ഗകം 
പഞ്ചാര്‍ണ്ണം തത്‌ ഉദ്ധ്യത്യ 
അന്തരം സവിസര്‍മഗ്ഗാത്മകം 


അന്തേ സമുദ്ധരേത്താരം മനുരേഷ നവാക്ഷരംഃ 


മന്ത്രം കൊണ്ടുള്ള ന്യാസം ആദ്യം വേദത്തിന്റെ ആദ്യാ 
ക്ഷരമായ ഓങ്കാരവും പിന്നീട്‌ സ്വരങ്ങളുടെ സവിസര്‍ഗ്ഗമായ 
ആദ്യാക്ഷരവും (അ,ഉ,മ) ഓം എന്ന പ്രണവമന്ത്രത്തെ പിന്നീട്‌ 
പഞ്ചാര്‍ണ്ണം അതായത്‌ ദക്ഷിണാമൂര്‍ത്തി എന്ന ശബ്ദത്തെയും 
അതിനെത്തുടര്‍ന്ന്‌ വിസര്‍ഗ്ഗത്തോടെ അന്തരം ശബ്ദത്തെയും 
ഒടുവില്‍ താരം അതായത്‌ ഓം എന്നും ഉച്ചരിക്കണം. ഈ നവാ 
ക്ഷരമാണ്‌ മനുമന്ത്രം എന്നു പറയപ്പെടുന്നത്‌. ഓം അഃ ദക്ഷി 
ണാമൂര്‍ത്ത്യന്തരഃ ഓംഃ 


10. മുദ്രാം ഭ്രാര്‍ത്ഥദാത്രീം സപരശുഹരിണം ബാഹു 
ഭിര്‍ബാഹുമേകം 


ജാന്വാസക്തം ദധാനോ ഭൂജഗബിലസമാബദ്ധക 
ക്ഷ്യോവടാധഃ 


ആസീനശ്ച്ന്ദ്രചുഡഃ പ്രതിഘടിതജടഃ ക്ഷര 


ഗരസ്ത്രി നേത്രോ ദദ്യാദാദ്യം ശുകാദ്യൈര്‍ മുനി 
ഭിരഭിവൃതോ ഭാവശുദ്ധീം ഭവോ നഃ 


ശുകന്‍ തുടങ്ങിയ മഹര്‍ഷിമാരാല്‍ സേവിക്കപ്പെടുന്ന 
വനും ഒരു കൈയ്യില്‍ അഭയമുദ്ര മറ്റേ കൈയില്‍ പരശു, മാന്‍ 
എന്നിവ ധരിച്ചിട്ടുളളവനും ഒരു കൈ ജംഘയില്‍ വെച്ചവനും 
വടവൃക്ഷചുവട്ടിൽ ഇരിക്കുന്നവനും പാമ്പുകള്‍ വിഹരിക്കുന്ന 
ശരീരത്തോടു കൂടിയവനും ചന്ദ്രക്കലയാല്‍ ശോഭിതമായ ജടാ 
ഭാരം ചേര്‍ന്നവനും പാല്‍ പോലെ വെളുത്ത നിറമാര്‍ന്നവനും 
ത്രിന്റേതനും ആദിഭഗവാനുമായ ശിവന്‍ നമുക്ക്‌ ഭാവശുദ്ധി 
നല്‍കട്ടെ. 


11. മന്ത്രോണ ന്യാസ:- ബ്രഹ്മര്‍ഷി ന്യാസ:- താരം 
ബ്രൂംനമഃ ഉച്ചാര്യ മായാം വാഗ്ഭവമേവ ച ദക്ഷീണാ 
പദമുച്ചാര്യ തതഃ സ്യാന്മൂര്‍ത്തയേ പദം 


12. ജ്ഞാനം ദേഹി പദം പശ്ചാദ്വഹ്നിജായാം തതോ 
ന്യാസേത്‌ മനുരഷ്ടാദശാര്‍ണ്ണോടയം സര്‍വമന്ത്രേഷ്ഠ 
ഗോപിതം 


ഓം ബ്രൂ നമഃ എന്നുച്ചരിച്ച്‌ മായ അതായത്‌ ഗ്രീം 
വാഗ്ഭവ അതായത്‌ ഐം എന്നും ദക്ഷിണ പദം എന്നു 
പറഞ്ഞ്‌ മൂര്‍ത്തയേ എന്നും ജ്ഞാനം ദേഹി എന്നും ഒടുവില്‍ 


അഗ്നി പത്നിയായ സ്വാഹാ എന്നു ഉച്ചരിക്കണം. അതായത്‌ 
ഓം ബ്രൂം നമഃ ഗ്രീം ഐം ദക്ഷിണാ മൂര്‍ത്തയേ ജ്ഞാനം 
ദേഹി സ്വാഹാ എന്ന അഷ്ടദശാക്ഷര യുക്തമായ മനു മന്ത്രം 
ഉച്ചരിക്കമം. 


13. ഭസ്മവ്യാപാണ്ഡു രാംഗഃ ശശിശകല ധരോജ്ഞാ 
നമുദ്രാക്ഷമാലാ 


വീണാ പുസ്തൈര്‍ വിരാജത്കരകമലധരോ യോഗ 
പട്ടാഭിരാമഃ 


വാഖ്യാപീറേ നിഷണ്ണോ മുനിവരനികരൈഃ 
സേവ്യമാനഃ പ്രസന്നഃ 


സവ്യാലം കൃത്തി വാസാഃ സതതമവനുനോ ദക്ഷി 
ണാമൂര്‍ത്തിരീശഃ 


ഭസ്മലേപനത്താല്‍ വെളുത്ത ശരീരത്തോടു കൂടിയവനും 
ശശികലാധരനും കരകമലത്തില്‍ ജ്ഞാനമുദ്രയും രുദ്രാക്ഷ 
മാലയും വീണയും പുസ്തകവും ധരിച്ചിരിക്കുന്നവനും യേഗ 
പട്ടധാരിയും വ്യാഖ്യാപീഠസ്ഥിതനും ശ്രേഷ്ഠമുനിമാരാല്‍ 
സേവ്യമാനനും പ്രസന്നനും സര്‍പ്പങ്ങളാല്‍ പ്രശോഭിതനും 
വ്യാധ്ലചര്‍മ്മ ധാരിയും ആയ ദക്ഷിണാമൂര്‍ത്തി ഞങ്ങളെ 
പാലിക്കട്ടെ. 


14. മന്ത്രേണ ന്യാസഃ ((ബഹ്മര്‍ഷി ന്യാസം) താരം 
പരംരമാബീജം വദേത്‌, സാംബശിവായ ച തുഭ്യം 
ചാനലജായാം ച മനുര്‍ദ്വാദശവര്‍ണ്ണക 


ആദ്യം ഓം ഫ്രീം ശ്രീം എന്ന്‌ പറയണം. പിന്നെ സാംബ 
ശിവായ എന്നു പിന്നെ തുഭ്യം എന്നു ഒടുവില്‍ സ്വാഹാ എന്നു 
പറയണം. ഇത്‌ പന്ത്രണ്ട്‌ അക്ഷരമുള്ള മനുമന്ത്രമാണ്‌. (ഓം 
ഹ്രീം ശ്രീം സാംബ ശിവായ തുഭ്യാം സ്വാഹാ) 


15. വീണാം കരൈഃ പുസ്തകമക്ഷമാലാം 
ബിക്രാണമന്രദാഭഗളം വരാഡ്യം 
ഫണീന്ദ്രകക്ഷ്യം മുനിഭിഃ ശുകാദ്യൈഃ 


സേവ്യം വടാധഃ കൃതനീഡമീഡേഃ 


കരങ്ങളാല്‍ വീണയും പുസ്തകവും അക്ഷരമാലയും 
കണ്ഠത്തില്‍ രുദ്രാക്ഷമാലയും ധരിച്ചിട്ടുള്ളവനും ഒരു 
കൈയില്‍ അഭയദാനമുദ്രയോടുകൂടിയവനും കാര്‍മേഘസമാ 
നമായ കോമള കണ്ഠത്തോടു കൂടിയവനും അതിശ്രേഷ്ഠനും 
സര്‍പ്പങ്ങളാല്‍ അലംകൃതശരീരനും ശുകാദിമുനി വരന്മാരാല്‍ 
പരിസേവിതനും വടവ്യക്ഷചുവട്ടില്‍ വിരാജിക്കുന്നവനുമായ 
ഭഗവാന്‍ ശങ്കരനെ ഞാന്‍ നമസ്കരിക്കുന്നു. 


16. വിഷ്ണുഃ ടജഷിഃ? അനുഷ്ടുപ്‌ ഛന്ദഃ ദേവതാ 
ദക്ഷിണാസ്യഃ മന്ത്രേണന്യാസഃ താരം നമോ ഭഗവതേ 
തുഭ്യം വടപദം തതഃ മുലേതി പദമുച്ചാര്യ വാസിനേ 
പദമുദ്ധരേത്‌ 


17. പ്രജ്ഞ മേധാ പദം പശ്ചാദാദിസിദ്ധീം തതോ f 
വദേത്‌ 


ദായിനേ പദമുച്ചാര്യമായിനേ നമ ഉദ്ധരേത്‌ 


2 


I 


N 


18. വാഗീശായ തതഃ പശ്ചാ 
ന്മഹാജ്ഞാനപദം തതഃ 
വഗ്നി ജായാം തതസ്ത്വേഷ 
ദ്വാത്രിംശദ്വര്‍ണ്ണ കോമനുഃ 
അനുഷ്ടുഭോ മന്ത്രരാജഃ 


സര്‍വമന്ത്രോത്തമോത്തമം 


ആദ്യം ഓം നമോ ഭഗവേ തുഭ്യം എന്നും പിന്നീട്‌ വട 
ശബ്ദവും പിന്നീട്‌ മൂലശബ്ദവും പിന്നെ വാസിനേ എന്നും 
ഉച്ചരിച്ച്‌ പ്രജ്ഞാമേധോപദവും അതിനുശേഷം ആദിസിദ്ധി 
എന്നും ഉച്ചരിക്കണം. പിന്നെ ദായിനേ എന്ന്‌ മായിനേ നമഃ 
എന്ന പദവും ചേര്‍ക്കണം. ഒടുവില്‍ സ്വാഹാ എന്നുച്ചരിക്കു 
ക. അങ്ങനെ ഓം നമോ ഭഗവതേ തുഭ്യം വടമൂലവാസിനേ 
പ്രജ്ഞാമേധാദി സിദ്ധിദായിനേ മായിനേ നമഃ വാഗീശായ മഹാ 
ജ്ഞാനായ സ്വാഹാ ഇതിന്റെ ഞഷി വിഷ്ണുവും ചന്ദസ്സ്‌ 
അനുഷ്ടയും ദേവത ദക്ഷിണാമുഖനും ആണ്‌. ഈ മന്ത്രം ഏറെ 
ശ്രേഷ്ഠമാണ്‌. 


19. മുദ്രാ പുസ്തകവഹിനാഗ വിലസദ്ബാഹും 
പ്രസന്നാനനം 


മുക്താഹാരവിഭൂഷണം ശശികലാ 
ഭാസ്വത്കിരീടോജ്വലം 


അജ്ഞാനാപഹമാദിമാദിമ ഗിരാമര്‍ത്ഥം 
ഭവാനീപതിം 


നൃഗ്രോധാന്തനിവാസി നം പരഗുരും 
ധ്യായാമ്യ ഭിഷ്ഠാപ്തയേ 


ജ്ഞാനാഭയമുദ്രകള്‍ പുസ്തകം അഗ്നി, സര്‍പ്പം, എന്നിവ 
യാല്‍ ശോഭിക്കുന്ന കൈകളോടു കൂടിയവനും മുക്താഹാരഭൂ 
ഷിതനും ചന്ദ്രക്കലാങ്കിതമായ കിരീടത്താല്‍ ശോഭിതനും 
അജ്ഞാനനാശകനും ആദി പുരുഷനും വാഗതീതനും പാര്‍വ 
തീകാന്തനും സര്‍വഗുരുവും വടവ്ൃയക്ഷമൂല വാസിയും ആയ 
ശിവനെ ഞാന്‍ അഭീഷ്ടസിദ്ധിക്കായി ധ്യാനിക്കുന്നു. 


20. മനനമുദ്രാ സോ ! ഹമിതി യാവദാസ്ഥിതിഃ 
സനിഷ്ഠാ ഭവതി തദഭേദേന മന്ത്രാമ്രോഡനം ജ്ഞാന 
സാധനം ചിത്തേ തദേകതാനതാ പരികരഃ 
ഷ്മാര്‍പ്പണം ബലിഃ ത്രീണി ധാമാനി കാലഃ ദ്വാദശാന്ത 
പദം സ്ഥാനമിതി തേ ഹ പുനഃ ശ്രദുധാനാസ്തം 


അംഗചേ 


്രത്യൂചുഃ കഥം വാ സ്യോദയഃകിം സ്വരൂപം 
കോവാ അസ്യ ഉപാസക ഇതി. സ ഹോ വാച വൈരാ 
ഗ്യതൈല സമ്പൂര്‍ണ്ണേ 

ഭക്തി വര്‍ത്തി സമമ്പിതേ 

പ്രബോധപൂര്‍ണ്ണപാത്രേ തു 

ണ 
ജ്ഞാപ്തി ദീപം വിലോകയേത്‌ 
ഞാന്‍ പരബ്രഹ്മം തന്നെയാണ്‌ എന്ന ചിന്താഗതി മരണം 


വരെ ഉണ്ടായിരിക്കണം. അതു തന്നെ ബ്രഹ്മനിഷ്ഠ. പരപ്രഹ്മ 
ത്തില്‍ നിന്ന്‌ ഭിന്നമല്ലെന്നു കരുതി പൂര്‍ണ്ണമെന്ന്‌ കരുതപ്പെടുന്ന 
ബ ണ 


മന്ത്രങ്ങള്‍ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതാണ്‌ ഞി 
സാധനം. ചിത്തത്താല്‍ ആ പരമതത്വത്തില്‍ ഏകാഗ്രതയോടെ 
ധ്യാനിക്കുന്നതാണ്‌ പരികരം. അംഗചേഷ്ടകളുടെ സമര്‍പ്പണ 
മാണ്‌ ബലി. ഭഗവത്കാര്യങ്ങളില്‍ കരണചരണാദികള്‍ ചലി 
പ്പിക്കുന്നതാണ്‌ പൂജ. സ്ഥൂലം സൂക്ഷ്മം ബീജരൂപം എന്നീ 
മൂന്നു ധാമങ്ങളാണ്‌ കാലം. ദ്വാദശാന്തപദം. അതായത്‌ സഹ 
ര്സദളകമലം തന്നെ.യാണ്‌ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള 
സ്ഥാനം ശ്രദ്ധായുക്തരായ മഹര്‍ഷിമാര്‍ ബീജം മാര്‍ക്കണ്ഡേയ 
നോട്‌ ചോദിച്ചു; ഇത്‌ എങ്ങനെ ഉദയം ചെയ്യുന്നു? അതിന്റെ 
സ്വരൂപമെന്ത്‌? ഇതിന്റെ ഉപാസകനാരാണ്‌? മാര്‍ക്കണ്ഡേയന്‍ 
പറഞ്ഞു. വൈരാഗ്യമാകുന്ന എണ്ണയാല്‍ നിറഞ്ഞ ഭക്തിയാകു 
ന്നതിരിയോടുകൂടിയ ജ്ഞാനപാത്രത്തില്‍ ജ്ഞപ്തിയാകുന്ന 
ദീപത്തെകാണുന്നു. അതായത്‌ വൈരാഗ്യഭക്തിയും ജ്ഞാ 
നവും കൊണ്ടാണ്‌ ഈശ്വരദര്‍ശനം ലഭിക്കുന്നത്‌. തന്റെ 
ഉള്ളിലും ചരാചരങ്ങളിലും വ്യാപരിച്ചിരിക്കുന്ന ഈശ്വരനെ 
തന്റെ ആത്മാവുതന്നെയാണെന്ന്‌ കരുതുന്നതാണ്‌ ജ്ഞപ്തി. 


21. മോഹാന്ധകാരേ നിസ്സാരേ 

ഉദേതി സ്വയമേവ ഹി 

വൈരാഗ്യമരണിം കൃത്വാ 

ജ്ഞാനം കൃത്വാ തുചിത്രഗും 
22. ഗാഡ താമി്രസംശാന്തൈ്യൈ 

ഗൂഡ്മമര്‍ത്ഥം നിവേദയേത്‌ 

മോഹഭാനുജസംക്രാന്തം 

വിവേകാഖ്യം മൃകണ്ഡുജം 
23. തത്വവിചാരപാ ശേന 

ബദ്ധം ദ്വൈതഭയാതുരം 

ഉജ്ജീവയന്നിജാനന്ദേ 

സ്വസ്വരൂപേണ സംസ്ഥിതഃ 

സാരഹീനവും അജ്ഞാനകല്പിതവുമായ അന്ധകാര 
ത്തില്‍ ആ ദീപം സ്വയം ഉദയം ചെയ്യുന്നു. വൈരാഗ്യത്തെ 
അരണിയാക്കി തന്റെ ജ്ഞാനം മഥിക്കുവാനുള്ള ഇന്ധനമാക്കി 
തീര്‍ക്കണം. അജ്ഞാനാന്ധകാരം, നശിപ്പിക്കാന്‍ പരമതത്വം 
ഗ്രഹിക്കണം. അഭ്യാസംക്കൊണ്ടേ പരമതത്വം ദര്‍ശിക്കാന്‍ 
സാധിക്കൂ. ബോധശൂന്യതാപാശത്താല്‍ ബദ്ധമായ ദ്വൈത ഭാവ 
ഭയത്താല്‍ വ്യാകുലവും മോഹമൃത്യു വ്രക്തത്തില്‍ പതിച്ച്‌ 
വിവേകമാകുന്ന മാര്‍ക്കണ്ഡേയനെ ഉജ്ജീവിപ്പിച്ച്‌ ആത്മാരാമ 
ത്വമാകുന്ന പരമാനന്ദത്തില്‍ അതായത്‌ സ്വസ്വരൂപത്തില്‍ 
സ്ഥിതി ചെയ്യാന്‍ കഴിയണം. 
24. ശേമുഷീ ദക്ഷിണാ പ്രോക്താ 

സാ യസ്യാ ഭീക്ഷണേ മുഖം 

ദക്ധിണാഭിമുഖഃ പ്രോക്തഃ ശിവോ f സൌ 


്രഹ്മവാദിഭിഃ 


ദക്ഷിണ ബ്രഹ്മപ്രകാശകവും തത്വജ്ഞാനാത്മകവുമായ 
ബുദ്ധിതന്നെയാണ്‌. പരമതത്വാഭിലക്ഷണത്തില്‍ സാക്ഷാത്കാ 
രത്തിന്റെ മുഖം ചേര്‍ന്നത്‌ ദക്ഷിണാമുഖന്‍ എന്ന്‌ ബ്രഹ്മവാദി 


P 


കള്‍ പറയുന്നു. ശിവനെ ഉദ്ദേശിച്ച്‌ ഈ നാമം പ്രസിദ്ധമായി. 


25. സര്‍ഗ്ലാദികാലേ ഭഗവാന്‍ വിരിഞ്ചിരുപാ സ്യൈനം 
സര്‍ഗ്ഗസാമര്‍ത്ഥ്യമാപ്യ തുതോഷ ചിത്തേ വാഞ്ഛി 
താര്‍ത്ഥാംശശ്ച ലബ്ധ്വാ ധന്യഃ സോപാക്യോപാ 
സകോ ഭവതി ധാതാ 


സൃഷ്ടിയുടെ ആദ്യഘട്ടത്തില്‍ ഭഗാവന്‍ ബ്രഹ്മാവ്‌ ഇദ്ദേ 
ഹത്തെ ഉപയോഗപ്പെടുത്തി സൃഷ്ടിക്കാനുള്ള ശക്തി നേടു 
കയും തന്റെ മനോരഥം സാധിച്ചതില്‍ സന്തുഷ്ടചിത്തനായി 
ത്തീരുകയും ചെയ്തു. 


ആ ബ്രഹ്മാവു തന്നെയാണ്‌ ഉപാസ്യനായ ദക്ഷിണാമൂര്‍ത്തി 


K 


യുടെ ഉപാസനകന്‍. 


26. യ ഇമാം പരമരഹസൃശിവതത്വവിദ്യാമധീതേ 
സ സര്‍വപാപേഭ്യോ മുക്തോ ഭവതി യ ഏവം വേദ 
സ കൈവള്യമനുഭവതീത്യുപനിഷത്‌ 

വളരെ രഹസ്യമായ ഈ ശിവതത്വ വിദ്യ അധ്യയനം 
ചെയ്യുന്നവന്‍ സര്‍വപാപങ്ങളില്‍ നിന്നും വിമുക്തനാകുന്നു. 


ഇത്‌ വേണ്ടവിധം മനസ്സിലാക്കി അത്‌ മനനം ചെയ്യുന്നവര്‍ 
കൈവല്യം അനുഭവിക്കുന്നു. 


ദക്ധിണാമൂര്‍ത്ത്യുപനിഷത്ത്‌ സമാപിച്ചു. 


ED 


Y 


ദേഡ്യൂപന്റവ്ഷത്ത്‌ 


൭ 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം 
പശ്യേമാക്ഷഭീര്യജ്രതാഃ സ്ഥിരൈരംഗൈസ്തു 
ഷ്ടുവാംസസ്തനുഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ്രവാഃ സ്വസ്തി ന പുഷാ 
വിശ്വവേദാഃ സ്വസ്തി ന സ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബ്ൃഹസ്പതിര്‍ദധാതു ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകൊണ്ട്‌ നല്ലതു കേള്‍ക്കുമാ 
റാകട്ടെ. കണ്ണുകള്‍ കൊണ്ട്‌ നല്ലതു കാണാനിടവരട്ടെ. സുദ്ൃ 
ഡാങ്ങളായ അംഗങ്ങളാലും ദേഹം കൊണ്ടും നിങ്ങളെ സ്തുതി 
ച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ദേവന്മാര്‍ നിശ്ചയിച്ചിട്ടുള്ള 
ആയുസ്സുമുഴുവന്‍ ഞങ്ങള്‍ അനുഭവിക്കട്ടെ. മഹാകീര്‍ത്തി 
മാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മചെയ്യട്ടെ. പുഷാവ്‌ ഞങ്ങള്‍ക്ക്‌ 
നന്മ ചെയ്യട്ടെ. ബൃഹസ്പതി ഞങ്ങള്‍ക്കു നന്മ ചെയ്യട്ടെ. ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം സര്‍വേ വൈ ദേവാ ദവീമുപതസ്ഥുഃ 
കാസി ത്വം മഹാദേവി സാ അബ്രവീദഹം ്രഹ്മസ്വ 
രൂപിണീ മത്തഃ പ്രകൃതിപുരുഷാത്മകം ജഗത്‌ ശൂന്യം 
ചാശൂന്യം ച അഹം ആനന്ദാനാനന്ദാഃ വിജ്ഞാനാവി 
ജ്ഞാനേ അഹം ([ബഹ്മാ ്രഹ്മണീ വേദിതവ്യേ 
ഇത്യാഹോ അഥര്‍വാണീ ശ്രുതീഃ 


ഒരു ഘട്ടത്തില്‍ ദേവന്മാരെല്ലാവരും കൂടി ദേവിയെ സമീ 
പിച്ച്‌ ഇങ്ങനെ ചോദിച്ചു:- “ദേവി, അവിടത്തെക്കുറിച്ച്‌ എനിക്ക്‌ 


പറഞ്ഞുതരണം. അവിടന്ന്‌ ആരാണ്‌? ദേവി പറഞ്ഞു, “ഞാന്‍ 
ബ്രഹ്മ സ്വരൂപിണിയാകുന്നു. കാര്യകാരണ രൂപവും പ്രകൃതി 
പുരുഷാത്മകവുമായ ഈ വിശ്വം എന്നില്‍ നിന്നുമാണ്‌ ഉണ്ടാ 
യിട്ടുള്ളത്‌. ഞാന്‍ ആനന്ദരൂപിണിയും ആനന്ദരഹിതരൂപിണി 
യുമാകുന്നു. ഞാന്‍ വിജ്ഞാനമയിയും അവിജ്ഞാനമയിയും 
ആണ്‌. ഞാന്‍ അറിയേണ്ട ബ്രഹ്മവും ്രഹ്മത്തിനും അതീത 
യുമാണ്‌ എന്ന്‌ അഥര്‍വണിീ ശ്രുതി പറയുന്നു.” 


2. അഹം പഞ്ചഭുതാന്യപഞ്ചഭുതാനി അഹമഖിലം 
ജഗത്‌ വദോഹമവേദോഹം വിദ്യാഹമ വിദ്യാഹം അജാ 
ഹമനജാഹം അധശ്ചോര്‍ധ്വം ച തിര്യക്‌ ചാഹം അഹം 
രുദ്രദേഭിര്‍വസുഭിശ്വരാമ്ൃയഹമാദിതൈൃയൈരുത വിശ്വ 
ദേവൈഃ അഹം മിത്രാവരുണാവുഭന ബിഭര്‍മ്യഹമി 
ന്ദാഗ്നീ അഹമശ്വിനാവുഭ അഹം സോമം ത്വഷ്ടാരം 
പൂഷണം ഭഗം ദധാമൃഹം വിഷ്ണും ഉരുക്രമം ബ്രഹ്മാ 
ണമുത പ്രജാപതിം ദധാമി അഹം ദധാമി ദ്രവിണം 
ഹവിഷ്മതേ സുര്രാവ്യേ യജമാനായ സുന്വതേ 
അഹം രാഷ്ട്രീ സംഗമനീ വസുനാമഹം സുവേ പിത 
രമസ്യ മുര്‍ധന്‍ മമ യോനിഃ അപന്വന്താസമുദ്രേ ഏവം 
വേദ സ ദേവീപദമാപ്നോതി. 


ഞാന്‍ പഞ്ചഭൂതങ്ങളും അപഞ്ചഭൂതങ്ങളുമാണ്‌. ഈ 
കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവനും ഞാനാണ്‌. വിദ്യയും 
അവിദ്യയും വേദവും അവേദവും അജയും അനജയും ഞാന്‍ 
തന്നെ. മുകളിലും താഴെയും ഞാന്‍ തന്നെ. ഇരുവശങ്ങളിലും 
ഞാനാണ്‌. ഞാന്‍ രുദ്രന്മാരുടെയും വസുക്കളുടെയും രൂപ 
ത്തില്‍ സഞ്ചരിക്കുന്നു. ഞാന്‍ ആദിതൃന്മാരുടെയും വിശ്വദേ 


P 


വന്മാരുടെയും രൂപത്തില്‍ സഞ്ചരിക്കുന്നു. ഞാന്‍ തന്നെയാണ്‌ 
മിത്രാവരുണന്മാരെയും ഇന്ദ്രാദികളെയും അശ്വനീദേവതക 
ളെയും സംരക്ഷിക്കുന്നത്‌. സോമന്‍, പൂഷാവ്‌, ഭഗന്‍, ത്വഷ്ടാവ്‌ 
എന്നിവരെ ഞാന്‍ തന്നെയാണ്‌ ധരിക്കുന്നത്‌. മൂന്നുലോക 
ങ്ങളും ആക്രമിക്കുവാന്‍ ഞാന്‍ പാദം ചലിപ്പിക്കുന്നു. ഞാന്‍ 
വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും പ്രജാപതിയെയും ധരി 
ക്കുന്നു. ദേവന്മാര്‍ക്കു വേണ്ടി ഹവിസ്സും സോമാഭിഷേകവും 
ചെയ്യുന്ന യജമാനനു വേണ്ടി ഞാന്‍ ഉപാസകര്‍ക്ക്‌ ധനദായി 
നിയാണ്‌, ജ്ഞാനമതിയും യജ്ഞങ്ങളുടെ നായികയും 
സമ്പൂര്‍ണ്ണവിഭവത്തിന്റെയും അധീശ്വരിയുമാണ്‌. വിശ്വപിതാ 
വായ ആകാശത്തെ പരമാത്മാവിനും ഉപരിയായി പ്രകടിപ്പി 
ക്കുന്നത്‌ ഞാന്‍ തന്നെ. എന്റെ സ്ഥാനം ആത്മരൂപധാരിണി 
യായ ബുദ്ധിയിലാകുന്നു. സമുദ്രവും ജലവുമെല്ലാം എന്റെ 
സ്വരൂപമാകുന്നു. ഇതറിയുന്ന ജ്ഞാനി ദേവിയുടെ പദത്തെ 
പ്രാപിക്കുന്നു. 


3. തേ ദേവാ അബ്രുവന്‍ നമോ ദേവ്യൈ മഹാ ദേവ്രൈ 
ശിവായൈ സതതം നമഃ ഗ്പക്യുത്യൈഭദ്രായൈ 
നിയതാഃ പ്രണതാഃ സ്മ താം 


ദേവന്മാര്‍ പറഞ്ഞു:- “ദേവിക്ക്‌ നമസ്കാരം മഹാദേ 
വിക്കും ശിവനും എന്നെന്നും നമസ്കാരം. പ്രകൃതിയും 
ഭദ്രയും മംഗളരൂപിണിയുമായ ദേവിക്ക്‌ നമസ്കാരം.” 


4. താം അഗ്നിവര്‍ണ്ണാം തപസാ ജ്വലന്തീം | 
വൈരോചനിം കര്‍മ്മഫലേഷു ജുഷ്ടാം | 
ദുര്‍ഗ്ഗാം ദേവിം ശരണമഹം പ്രപദ്യേ | 


സുതരാം നാശയതേ തമഃ | 


5. ദേവിം വാചമജനയന്ത ദേവാസ്താം വിശ്വരൂപാഃ 
പശവോ വദന്തി സാനോ മന്ദ്രേഷമൂര്‍ജം ദുഹാനാ 
ധേനുര്‍വാഗസ്മാനുപ സുഷ്ടുതൈതു 


6. കാളിരാത്രിം ബ്രഹ്മസ്തുതാം വൈഷ്ണവിം സ്കന്ദ 
മാതരം സരസ്വതീമദിതി ദക്ഷദുഹിതരാം നമാമഃ 
പാവനാം ശിവാം. 


7. മഹാലക്ഷ്മീശ്ച വിദ്മഹേ സര്‍വസിദ്ധിശ്ച ധീമഹി 
തന്നോ ദേവീ പ്രചോദയാത്‌ 


8. അദിതിര്‍ഹ്യജനിഷ്ട ദക്ഷയാ ദുഹിതാ തവതാം 
ദേവാ അമ്പജായന്ത ഭദ്രാ അമൃതബന്ധവഃ 


അഗ്നിയെപ്പോലെ തേജോമയിയും ജ്ഞാനത്താല്‍ പ്രകാ 
ശമാനയും കര്‍മ്മഫലസിദ്ധിക്കായി സേവ്യമാനയും ദീപ്തിമ 
യിയുമായ ഭഗവതി ദുര്‍ഗ്ഗാദേവിയെ ഞങ്ങള്‍ ശരണം പ്രാപി 
ക്കുന്നു. 


ദൈത്യനാശിനിയായ ദേവി, അവിടത്തേക്ക്‌ നമസ്കാരം. 
ദേവന്മാരാല്‍ സൃഷ്ടിക്കപ്പെട്ട വൈഖരീവാണിവിഭിന്ന രീതി 
യിലുള്ള പ്രാണികള്‍ ഉച്ചരിക്കുന്നു. കാമധേനുവിനെപ്പോലെ 
സുഖദായിനിയും അന്നം ബലം എന്നിവയെ നല്‍കുന്നവളും 
വാണീരുപിണിയുമായ ദേവി ഞങ്ങളുടെ ശ്രേഷ്ഠമായ സ്തുതി 
യാല്‍ സന്തുഷ്ടയായി ഞങ്ങളുടെ മുന്നില്‍ പ്രതൃക്ഷപ്പെടട്ടെ. 


K 


വേദങ്ങളാല്‍ സ്തുതിക്കപ്പെട്ടവളും കാലനാശിനിയു൦ 
വിഷ്ണു ശക്തിയും സരസ്വതിയും സ്കന്ദമാതാവും അദി 
തിയും ദക്ഷകന്യകയായ സതിയും കല്യാണമയിയും പാപ 
നാശിനിയും ആയ ഭഗവതിയെ ഞങ്ങള്‍ നമസ്കരിക്കുന്നു. 


സര്‍വശക്തി സമ്പന്നയായ ഭഗവതി മഹാലക്ഷ്മിയെ 
പരിചയമുള്ള ഞങ്ങള്‍ ദേവിയെ സദാ ധ്യാനിക്കുന്നു. ആ 
ദേവി ഞങ്ങള്‍ക്ക്‌ പ്രചോദനം നല്‍കട്ടെ. 


ഹേ ദക്ഷ്രപജാപതേ അങ്ങയുടെ പുത്രിയെ അദിതി 
പ്രസവിച്ചതിനു ശേഷമാണ്‌ അമൃതത്വഗുണവിശേഷത്തോടു 
കൂടിയ ദേവന്മാര്‍ സൃഷ്ടിക്കപ്പെട്ടത്‌. 


9. കാമോ യോനിഃ കാമകലാ വ്രജപാണി ഗുഹാഹസാ 
മാതരിശ്വാഭശ്രമിന്ദര പുനര്‍ഗുഹാ സകലാമായയാ ച 
പുനഃ കോശാ വിശ്വമാതാ ദിവി ദ്യോം 


കാമം, യോനി, കല, വ്രജ്ജഗുഹ, വര്‍ണ്ണം, വായു, 
അഭ്രം, വ്രജപാണി, സകല രൂപവര്‍ണ്ണമായ ഇവയെല്ലാം ആ 
ജഗജ്ജനനിയുടെ ബ്രഹ്മരൂപിണിയായ മൂലവിദ്യയാണ്‌. 


10. ഏഷാ ആത്മാശക്തിഃ ഏഷാ വിശ്വമോഹിനി പാശാ 
ങ്കുശധനുര്‍ബാണധരാ ഏഷാ ശ്രീമഹാ വിദ്യായ ഏവം 
വേദ സ ശോകം തരതി നമസ്തേ അസ്തു ഭഗവതീ 
ഭവതി മാതരസ്മാന്‍ പാതു സർവതഃ 


ദേവി, വിശ്വമോഹിനിയും പാശാങ്കുര ധനുര്‍ ബാണധാ 
രിണിയും ആയ പരബ്രഹ്മശക്തിയാകുന്നു. ദേവി തന്നെയാണ്‌ 
ശ്രീ മഹാവിദ്യ ഇങ്ങനെ അറിയുന്നവന്‍ ശോകസന്താപത്തില്‍ 
നിന്നും മുക്തനാകുന്നു. ജഗന്മാതാവേ, അവിടത്തേക്ക്‌ നമ 
സ്കാരം. ദേവി, എല്ലാ വിധത്തിലും ഞങ്ങളെ രക്ഷിച്ചാലും. 


1. സൈഷാ അഷ്ടൌ വസവഃ സൈഷാ ഏകാദശരു 
ദ്ര, സൈഷാ ദ്വാദശാദിത്യാഃ സൈഷാ വിശ്വദേവാഃ 
സോമപാ അസോമപാശ്ച സൈഷാ യാതു ധാനാ 
അസുരാ രക്ഷാംസി പിശാച യക്ഷകസിദ്ധാ സൈഷാ 
സത്വരജഃസ്തമാംസി സൈഷാ പ്രജാപതീന്ദ്രമനവഃ 
സൈഷാ ഗ്രഹാ നക്ഷ്രത ജ്യോതിംഷീ കലാകാ 
ഷ്ഠാദി കാലരൂപിണീ താമഹം പ്രണഈമി നിത്യം 


ദേവി തന്നെയാണ്‌ ഏകാദശ രുദ്രന്മാരും ദ്വാദശാദിത്യ 
ന്മാരും അഷ്ടവസുക്കളും സോമപായികളും വിശ്വദേവന്മാരും 
യാതുധാനന്മാരും ദൈത്യരാക്ഷസന്മാരും പിശാചുക്കളും യക്ഷ 
ന്മാരും സിദ്ധന്മാരും, ദേവി തന്നെയാണ്‌. വിഷ്ണു സ്വരൂപി 
ണിയും രുദ്രരൂപിണിയും സത്വരജസ്തമ കലാകാഷ്ഠാദി സഹി 
തയായ കാലസ്വരൂപിണിയും ഭോഗദായിനിയും മോക്ഷദായി 
നിയും പാപനാശിനിയും വിജയത്തിന്റെ അധിഷ്ഠാത്രിയും 
അന്തത്തിന്നതീതയും മംഗളസ്വരുപിണിയും ദോഷരഹിതയും 
ഞങ്ങള്‍ ദേവിയെ നിത്യവും നമസ്കരിക്കുന്നു. 


12. താപാപഹാരിണീം ദേവിം | 
ഭുക്തി മുക്തി പ്രദായിനീം | 
അനന്താം വിജയാം ശുദ്ധാം | 


ശരണ്യാം ശിവദാം ശിവാം || 


408 


13. വിയദീകാരസംയുക്തം | 
വീതിഹോത്രസമമ്പിതം | 
അര്‍ദ്ധേന്ദുലസിതം ദേവ്യാ | 
ബീജം സര്‍വാര്‍ത്ഥ സാധകാ || 

14. ഏവമേകാക്ഷരം മന്ത്രം | 
യതയ ശുദ്ധചേതസഃ | 
ധ്യായന്തി പരമാനന്ദ | 


മയാ ജ്ഞാനാംബുരാശയാഃ || 


15. വാങ്മയഃ ബ്രഹ്മഭൂസ്തസ്മാത്‌ | 
ഷഷ്ഠം വ്രക്ത സമന്വിതം | 
സൂര്യോവാമ ശ്രോത്ര ബിന്ദുഃ | 


സംയൃതാഷ്ടതൃതീയകഃ || 


16. നാരായണേന സംയുക്താ | 
വായുശ്ചാധരസരയുതഃ | 
വിച്ചേനവാര്‍ണ്ണകോര്‍ണ്ണസ്യാ- 


മഹദാനന്ദദായകഃ || 


17. ഹൃത്‌ പുണ്ഡരികമധ്യസ്ഥാം | 
പ്രാതഃ സൂര്യ സമപ്രദാം | 
പാശാങ്കുശധരാം സനമ്യാം | 
വരദാഭയ ഹസ്തകാം | 


ത്രിനേത്രാം രക്തവസനാം ഭക്തകാമദുഘാം ഭജേ 


താപപഹാരിണിയും ഭക്തിമുക്തിപ്രദായനിയും ശുദ്ധയും 
ശരണ്യയും പാശാങ്കുശധരയും സൌമ്യയും വരദായഹസ്തയും 
ത്രിനേത്രയും രക്തവസനയും ഭക്തന്മാരുടെ ആഗ്രഹം 
സാധിച്ചു കൊടുക്കുന്നവളുമായ ദേവിയെ ഞാന്‍ ഭജിക്കുന്നു. 


18. നമാമി ത്വാമഹം ദേവീം | 
മഹാഭയവിനാശിനീം | 
മഹാദുര്‍ഗ്ഗരപശമിനീം | 


മഹാകാരുണ്യരൂപിണീം || 


19. യസ്യാ സ്വരൂപം (ബഹ്മാദയോ ന ജാനന്തി 
തസ്മാത്‌ ഉച്യതേ അജേഞയാ 


20. യസ്യാം അന്തോ ന വിദ്യതേ തസ്മാദുച്യതേ 
7നന്താഃ യസ്യാഃ ഗ്രഹണം നോപലഭ്യതേ തസ്മാ 
ദുപ്ൃയതേളലക്ഷ്യാ യസ്യാ ജനനം നോപ ലക്ഷ്യതേ 
തസ്മാദുച്യതേ അജാ ഏകൈവ സര്‍വത്ര വര്‍ത്തതേ 
തസ്മാ ദുച്യതേളലക്ഷ്യാ യസ്യാ ജനനം നോപ 
ലക്ഷ്യതേ തസ്മാദുച്യതേ അജാ ഏകൈവ സര്‍വത്ര 
വര്‍ത്തതേ തസ്മാ ദുച്യതേ ഏകാ ഏകൈവ വിശ്വരൂ 
പിണി തസ്മാദുച്യതേ ഏകാ ഏകൈവ വിശ്വരൂപിണീ 
തസ്മാദുച്ൃതേ നൈകാ അത ഏവോഷച്യുതേ 
ജേഞയാ അനന്തഃ അലക്ഷ്യാ അജാ ഏകാ നൈകാഃ 


മഹാഭയവിനാശിനിയും മഹാദുര്‍ഗ്ഗാപശമിനിയും മഹാ 
കാരുണ്യ രൂപിണിയുമായ ദേവിയെ ഞാന്‍ നമസ്കരിക്കുന്നു. 
അന്തഹീനയാകയാല്‍ അനന്തയെന്നും ബ്രഹ്മാദികള്‍ക്കു 
പോലും സ്വരൂപം ധരിക്കാന്‍ കഴിയാത്തവളാകയാല്‍ അജേഞ 
യയെന്നും കാണാന്‍ കഴിയാത്തവളാകയാല്‍ അലക്ഷ്യയെന്നും 
ജനനമില്ലാത്തതിനാല്‍ അജയെന്നും ഏമാത്രയാകയാല്‍ ഏക 
യെന്നും അങ്ങനെ അജേഞയയായി, അനന്തയായി അലക്ഷ്യ 
യായി അജയായി നൈകയായി വിരാജിക്കുന്ന ദേവിക്ക്‌ നമ 
സ്കാരം 


21. മന്ത്രാണാം മാതൃകാ ദേവീ | 
ശബ്ദാനാം ജ്ഞാനരൂപിണീ | 
ജ്ഞാനാനാം ചിന്മയാതീത- 


ശൂന്യനാം ശൂന്യസാക്ഷിണീ || 


22. യസ്യാഃ പരതരം നാസ്തി | 
സൈഷാ ദുര്‍ഗ്ഗാ പ്രകീര്‍ത്തിതാ | 


താം ദുര്‍ഗ്ഗാം ദുര്‍ഗ്ഗമാം ദേവീം ദുരാചാരവിഘാതിനീം 


23. നമാമി ഭവഭീതോ/ഹം | 


സംസാരാര്‍ണ്ണവതാരിണീം || 


മന്ത്രങ്ങളുടെ മൂലസ്ഥാനീയയും ജ്ഞാനരൂപിണിയും 
ആയ ദേവി ദുര്‍ഗ്ഗ എന്ന നാമത്തില്‍ പ്രസിദ്ധയാണ്‌. സംസാ 
രസാഗരം അക്കരെ കടത്തുന്നവളും ദുരാചാരങ്ങള്‍ നശിപ്പി 
ക്കുന്നവളുമായ ദുര്‍ഗ്ഗയെ ഞാന്‍ സ്മരിക്കുന്നു. 


24. ഇദമഥര്‍വശീര്‍ഷം യോ /ധീതേ സപഞ്ചാഥര്‍വ 
ഷശീര്‍ഷജപഫലമവാപ്നോതി ഇദമഥര്‍വശീര്‍ഷം 
ജ്ഞാത്വാ യോ /ര്‍ച്ചാം സ്ഥാപയതി ശതലക്ഷം പ്രജ 
പ്ത്വാപി സോ /ച്ചാസിദ്ധിം ച വിന്ദതി ശതമഷ്ടോ 
ത്തരം ചാസ്യാഃ പുരശ്ചര്യാവിധിഃ സ്മൃതഃ ദശവാരം 
പഠേദ്യസ്തു സദ്യഃ പാപൈഃ പ്രമു ച്യതേ മഹാ 
ദുര്‍ഗ്ഗാണി തരതി മഹാ ദേവ്യാഃ പ്രസാദതഃ 


ഈ അഥര്‍വശീര്‍ഷം ചൊല്ലുന്നതിന്‌ അഞ്ച്‌ അഥര്‍വ 
ശീര്‍ഷം ചൊല്ലുന്ന ഫലം സിദ്ധിക്കും. ലക്ഷം തവണ അര്‍ച്ചന 
ചെയ്താല്‍ അര്‍ച്ചനാ സിദ്ധി കൈവരും നൂറ്റി എട്ടുപ്രാവശ്യം 
ജപിച്ചാല്‍ അതിന്‌ പുരശ്ചര്യാവിധിയെന്നു പേര്‍ പത്തു ദിവ 
സത്തെ ജപത്താല്‍ സകല പാപമുക്തി ഫലം. മഹാദേവി 
പ്രസാദത്താല്‍ മറ്റു ദുര്‍ഗ്ഗങ്ങളും തരണം ചെയ്യുന്നു. 


പ്രാതരധീയാനോ രാത്രികൃതം പാപം നാശയതി 
സായമധീയാനോ ദിവസകൃതം പാപം നാശയതി തത്‌ 
സായം പ്രാതഃ പ്രയുഞ്ജാനോ പാപോ/പാ പോ ഭവ 
തി. നിശീഥേ തുരീയ സന്ധ്യായാം ജപ്ത്വാ ദേവതാ 
സാന്നിദ്ധ്യം ഭവതി. പ്രാണപ്രതിഷ്ഠായാം ജപ്ത്വാ 
പ്രാണാനാം പ്രതിഷ്ഠാ ഭവതി ഭാമാശ്ചിന്യാം മഹാ 
ദേവി സന്നിധ ജപ്ത്വാ മഹാമൃത്യും തരതി ഏവം 
വേദേത്യുപനിഷത്‌ 


പ്രഭാതത്തില്‍ ഈ മന്ത്രം ജപിച്ചാല്‍ രാത്രി ചെയ്ത 


പാപം നശിക്കും. വൈകിട്ട്‌ ജപിച്ചാല്‍ പകല്‍ ചെയ്ത പാപം 
നശിക്കും. പ്രഭാതത്തിലും സന്ധ്യക്കും ജപിച്ചാല്‍ പാപമെല്ലാം 
അസ്തമിക്കും. രാത്രിയും തുരീയ സന്ധ്യയിലും ജപിച്ചാല്‍ 
പാപമെല്ലാം അസ്തമിക്കും. രാത്രിയും തുരീയ സന്ധ്യയിലും 


ജപിച്ചാല്‍ പ്രാണപ്രതിഷ്ഠ ലഭിക്കും. മഹാദേവി വ 
യില്‍ ഭമാശ്വിനീ ദിവസം ജപിച്ചാല്‍ മഹാമൃത്യവില്‍ നിന്നും 
മോചനം കിട്ടും എന്ന്‌ ഉപനിഷത്ത്‌ അനുശാസിക്കുന്നു. 


ദേവ്യുപനിഷത്ത്‌ സമാപിച്ചു. 


Mn Se നനന്്തെ 


പ ഒുയോപ്ങ്ഷത്ത്‌ ൭ 


ഓം അഥാതഃ്രീമദ്‌ ദ്വയോല്പത്തിഃ 
വാക്യോ ദ്വിതീയഃ ഷട്പദാന്യഷ്ടാദശ 
പഞ്ചവിംശത്യക്ഷരാണി പഞ്ചദശാ 
ക്ഷരപൂര്‍വം ദശാക്ഷരം പരം.പൂര്‍വോ 
നാരായണഃ പ്രോക്താനാദി സിദ്ധോ 


മന്ത്ര രത്നഃസദാചാര്യമൂലം 


1. ആചാര്യോ വേദ സമ്പന്നോ 
വിഷ്ണു ഭക്തോ വിമത്സരഃ 
മന്ത്രജ്ഞോ മന്ത്ര ഭക്തശ്ച 
സദാ മന്ത്രാഗ്രയഃ ശുചി; 

2. ഗുരുഭക്തിസമായുക്തഃ 
പുരാണജേഞാ വിശേഷവിത്‌ 
ഏവം ലക്ഷണ സമ്പന്നോ 
ഗുരുരിതൃഭിധീയതേ. 

3. ആചിതാനി ഹി ശാസ്ത്രാര്‍ത്ഥാ- 
നാചാര സ്ഥാപനാ ദവി 
സ്വയമാചരതേ യസ്തു 
തസ്മാദാചാര്യ ഉച്യതേ 

4. ഗുശബ്ദ സ്ത്വന്ധകാരഃസ്വാത്‌ 
സ്ത്വന്ധകാരഃ സ്വാത്‌ 
ശബ്ദസ്തന്നിരോധകഃ 
അന്ധകാര വിരോധകഃ 


അന്ധകാര വിരോധിത്വാത്‌ 


ഗുരുരിതൃഭിധീയതേ. 


5. ഗുരുരേവ പരം ബ്രഹ്മ 
ഗുരു രേവ പരാ ഗതി; 
ഗുരു രേവ പരം ബ്രഹ്മ 
ഗുരു രേവ പരം വിദ്യാ 
ഗുരു രേവ പരം ധനം 

6. ഗുരുരേവ പരം കര്‍മ്മ 
ഗുരുരേവ പരായണം 
യസ്മാത്തദുപദേഷ്ടാസന 
തസ്മാത്‌ ഗുരുതരരോ ഗുരുഃ 


7. യഃ സുകൃദുച്ചാരണഃ സംസാരവിമോചനോ 
ഭവതി.സര്‍വ പുരുഷാർത്ഥം സിദ്ധിര്‍ ഭവതി ന ച 
പുനരാവര്‍ത്തതേ ഇതി യ ഏവം വേദേത്യുപനിഷത്‌. 


1.2. ഇനി ശ്രീമദ്‌ ദ്വയത്തിന്റെ ഉല്പത്തി പറയുന്നു. 
രണ്ടാമത്തേത്‌ വാക്യമാണ്‌. ഷട്പദം പതിനെട്ടാണ്‌. അതില്‍ 
ഇരുപത്തിയഞ്ച്‌ അക്ഷരമുണ്ട്‌. ആദ്യം പതിനഞ്ച്‌ പിന്നെ 
പത്ത്‌. സദാചാരത്തിന്റെ ആദികാരണവും മന്ത്ര രത്ന 
സ്വരൂപവും അനാദിയുമായ ഭഗവാന്‍ നാരായണന്‍ ഇത്‌ 
ആദ്യം തന്നെ നിരൂപണം ചെയ്തിട്ടുളളതാണ്‌. യാതൊരാള്‍ 
ശാസ്ത്രജ്ഞനും ആചാര സമ്പന്നനും വൈഷ്ണവനും 
ഈര്‍ഷ്യാരഹിതനും മന്ത്ര ജ്ഞാതാവും മ്രന്തങ്ങളില്‍ 
ശ്രദ്ധയുളളവനും മന്ത്രങ്ങളുടെ ആശയം നല്‍കുവാനും 
വിശുദ്ധനുമായിരിക്കണം. ഗുരുഭക്തനും പുരാണങ്ങള്‍ 
അറിയുന്നവനും വിശേഷജ്ഞനുമായിരിക്കണം. ഈഗുണ 
ങ്ങളെല്ലാം തികഞ്ഞവനാണ്‌ ഗുരുവായി അറിയപ്പെടുന്നത്‌. 


3. ഗുരുശബ്ദത്തില്‍ ഉളള “രു” എന്ന അക്ഷരത്തിന്റെ അര്‍ത്ഥം 
അന്ധകാരമെന്ന്‌ “രു” എന്ന അക്ഷരത്തിന്റെ അര്‍ത്ഥം 
അതിനെ തടയുന്നവനെന്നും അജ്ഞാതമാകുന്ന അന്ധകാരം 
തടയുന്നതു നിമിത്തമാണ്‌ ഗുരു എന്ന പേര്‍ കിട്ടിയത്‌. 


P 


fh 


I 


4, 5, 6, 7, ഗുരു തന്നെ പരബ്രഹ്മം ഗുരു തന്നെ പരമമായ 
ഗതി; ഗുരു തന്നെ ഉത്തമവിദ്യ. യഥാര്‍ത്ഥത്തില്‍ ഗുരുവാണ്‌ 
സര്‍വോത്തമധനം. 


5. ഗുരു തന്നെ സര്‍വോത്തമവും ഇച്ഛിതവുമായ വസ്തു. 
ഗുരുവാണ്‌ പരമമായ ആശ്രയം. കാരണം പരമോപദേശങ്ങള്‍ 
നല്‍കുന്നവനാണവന്‍. ആ നിലയില്‍ ഗുരു അങ്ങേ അറ്റത്തെ 
അജ്ഞാനനാശകമാണ്‌. യാതൊരാള്‍ ഒരു പ്രാവശ്യം ഇതുച്ചരി 
ക്കുന്നു അവന്‍ സര്‍വഥാ സംസാരമക്തനാകുന്നു. അവന്‍ 


എല്ലാ ധര്‍മ്മം, അര്‍ത്ഥം, കാമം, മോക്ഷം ഈ നം; 
ത്ഥങ്ങള്‍ ലഭിക്കുന്നു. അവന്‍ വീണ്ടും ഈ സംസാരത്തില്‍ 
വന്ന്‌ ഞെരുങ്ങേണ്ടതായി വരുകയില്ല-ഇത്‌ നിശ്ചിത 
സിദ്ധാന്തമാണ്‌. തികച്ചും സത്യമാണ്‌. ഏതൊരാള്‍ ഇത്‌ 
നിശ്ചിത സിദ്ധാന്തമാണ്‌. തികച്ചും സത്യമാണ്‌.ഏതൊരാള്‍ 
ഇത്‌ ശരിക്ക്‌ മനസ്സിലാക്കുന്ന, ഇതില്‍ ശ്രദ്ധ കാണിക്കുന്നു, 
അയാള്‍ക്കു മാത്രമേ ഇതിന്റെ ലാഭം സിദ്ധമാകൂ. 


ദയോപനിഷത്ത്‌ പര്യവസാനിച്ചു. 


ED 


പ ങാഒഞബ്ച്ങൂപണട്്ഷത്ത്‌ ൭ 
യാ 


ശാന്തിപാഠം 


ഓം വാങ്മേ മനസി പ്രതിഷ്ഠതോ മനോ മേ വാചി 
്രതിഷ്ഠിതമാവിരാവിര്‍മ ഏധി വേദന്ധ്യ 
ആണീസ്ഥഃ ശഅരുതം മപ്രഹാസിരനേന്യ അധീ 
തേന അഹോരാത്രാത്‌ സംദധാമി ഭൂതം വദിഷ്യാമി. 
സത്യം വദിഷ്യാമി. തന്മാമവതുതദ്വക്താരമവതു. 
അവതു മാം അവതു വക്താരമാവതു വക്താരം. ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


എന്റെ വാണി മനസ്സില്‍ സ്ഥിരമാകട്ടെ. മനസ്സ്‌ വാണി 
യില്‍ സ്ഥിരമാകട്ടെ. ഹേ, സ്വയം പ്രകാശമായ ആത്മാവേ, 
എന്റെ മുന്നില്‍ അങ്ങ്‌ പ്രത്യക്ഷീഭവിക്കുക. ഹേ വാണീ, ഹേ 
മനസ്സേ, നിങ്ങള്‍ രണ്ടുപേരും എന്റെ വേദാഭ്യാസം നശിപ്പി 
ക്കാനിടയാകരുത്‌. ഈ വേദാഭ്യാസത്തില്‍ തന്നെ രാത്രിയിലും 
പകലും ഞാന്‍ ആക്തനായിരിക്കുന്നു. ഞാന്‍ സദാ സത്യം 
പറയും; എന്നെ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും വക്താ 
വിനെ രക്ഷിച്ചാലും വക്താവിനെ രക്ഷിച്ചാലും. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ. 


1. അകാരോ ദക്ഷിണഃ പക്ഷ ഉകാര സ്തൂത്തരഃ 
സ്മൃത. 
മകാര പുച്ഛമിത്യാഹുരര്‍ദ്ധമാത്രാ തു മസ്തകം. 
2. പാദദികം ഗുണാസ്തസ്യ ശരീരം തത്വ മുച്യതേ 


ധര്‍മ്മോ/സ്യ ദക്ഷിണം ചക്ഷുര ധര്‍മ്മോ [ഥോ 


പരഃ സ്മൃതഃ 
3. ഭൂര്‍ലോകഃ പാദയോസ്തസ്യ ഭുവര്‍ലോക സ്തു 
ജാനുനി 
സ്വര്‍ലോകസ്തു കടീദേശേ നാഭിദേശേ 
മഹര്‍ ജഗത്‌ 


4. ജനലോകസ്തു ഹൃദ്ദേശേ കണേഠലോക 
സ്തപസ്തതഃ 

ശഭ്രുവോര്‍ലലാടമദ്ധ്യേ തു സത്യലോകോ 
വ്യവസ്ഥിതഃ 


5. സഹ്രസാര്‍ണ്ണമതീവാത്ര മന്ത്ര ഏവ പ്രദര്‍ശിതഃ 


ഏവമേതാം സമാരൂുഡോ ഹംസ യോഗ വിചക്ഷണഃ 


1-5 പ്രണവത്തെ ഹംസമായി ഗണിക്കുന്ന പക്ഷം 
അകാരം അതിന്റെ വലത്തെ ചിറകാണ്‌. ഉകാരം അതിന്റെ 
ഇടത്തെ ചിറക്‌. മകാരം അതിന്റെ വാലാകുന്നു. അര്‍ദ്ധമാത്ര 
ശിരസ്സുമാണ്‌. അപ്പോള്‍ സത്വഗുണം ശരീരവും രജോഗുണവും 
തമോ ഗുണവും രണ്ടു കാലുകളും ആകുന്നു. നാഭിദേശത്ത്‌ 
മഹര്‍ ലോകം; കടിദേശത്തില്‍ സ്വര്‍ലോകം; മുട്ടുകളിലും 
കാലുകളിലും ഭുവര്‍ലോകവും ഭൂലോകവും. ഇപ്രകാരം ജന 
ലോകം തപോലോകം, സത്യലോകം ഇവ അതിന്റെ ഹൃദയം 
കണ്ഠം ലലാടം പുരികങ്ങളുടെ മധ്യഭാഗം ഇവയായിത്തീരു 
ന്നു. ഈ പ്രണവമാകുന്ന ഹംസത്തില്‍ കേറി അതിന്റെ മനന 
ചിന്താനുഷ്ഠാനാദികള്‍ നിര്‍വഹിച്ച്‌ ആയിരക്കണക്കിന്‌ പാപ 
ങ്ങളില്‍ നിന്ന്‌ വിമുക്തനായി മോക്ഷപദത്തെ പ്രാപിക്കുന്നു. 


6. ന ഭിദ്യതേ കര്‍മമചാരൈഃ പാപകോടി ശതൈരവി 
ആഗ്നേയ്പ്രഥമാമാര്രാ വായവ്യേഷാ തഥാപരാ 


7. ഭാനു മണ്ഡല സങ്കാശാ ഭവേന്മാത്രാ തഥോത്തരാ 


പരമം ചാര്‍ദ്ധമാത്രാ യാ വാരുണീം താം വിദുര്‍ബുധാഃ 


8. കാലത്രയേ/ പി യസ്യേമാ മാ്രാ നൂതം പ്രതി 
ഷ്ഠിതാഃ 


ഏഷ ഓങ്കാര ആഖ്യാതോ ധാരണാഭിര്‍നി ബോധതഃ 


ക 


I 


Py 


9. ഘോഷണി പ്രഥമാ മാത്രാ വിദ്യുന്മാലാ തഥാ പരാ 


പതംഗിനീ തൃതീയാ സ്യാത്ചതുര്‍ത്ഥീ വായു 
വേഗിനീ 


10. പഞ്ചമീനാമധേയാ തു ഷഷ്ഠീ ചൈന്ദ്യഭി ധീയതേ 
സപ്തമീ വൈഷ്ണവീ നാമ അഷ്ടമീ ശാങ്കരീതി 
1. നവമി മഹതീനാമ ധൃതിസ്തു ദശമീ മതാ 
ഏകാദശീ ഭവേന്നാരീ ബ്രാഹ്മീതു ദ്വാദ ശീപരാ 

12. പ്രഥമായാം തു മാത്രായാം യദിപ്രാണൈര്‍ വിയൂ 
ജയതേ 

ഭരതേ വര്‍ഷരാജാസന സാര്‍വഭനമഃ പ്രജായതേ 


13. ദിതീയായാം സമുത്‌ ക്രാന്തോ ഭവേദ്യക്ഷോ മഹാ 
ത്മവാന്‍ 


വിദ്യാധരസ്മൃതീയായാം ഗന്ധര്‍വസ്തു ചതുര്‍ത്ഥികാ 
14. പഞ്ചമ്യാമഥ മാത്രായാം യദി പ്രാണൈര്‍ വിയു 
ജയതേ 

ഉഷിതഃ സഹദേവത്വം സോമലോകേ മഹീയതേ 

15. ഷഷ്ഠ്യ മിന്ദ്രസ്യ സായൂജ്യം സപ്തമ്യാം 
വൈഷ്ണവം പദം 


അഷ്ടമ്യാം (്വജതേ രുദ്രം പശൂനാം ച പതീം തഥാ 


16. നവമ്യാം തു മഹര്‍ലോകം ദശമ്യാം തു ജനം 
്വജേത്‌ 


ഏകാദശ്യാം തപോലോകം ദ്വാദശ്യാം ബ്രഹ്മ ശാശ്വ 
തം. 


6-16. ഓങ്കാരത്തിന്റെ ദേവത അഗ്നിയാകുന്നു. അതിന്റെ 
രൂപം അഗ്നിമണ്ഡല സമാനമാണ്‌. അതിലെ ഒന്നാമത്തെ 
മാത്ര ആഗ്നേയിയാകുന്നു. ഉകാരത്തിന്റെ ദേവത വായുവാ 
ണ്‌. വായു മണ്ഡലമെന്ന പോലെയാണ്‌ അതിന്റെ രൂപം. 
അതിന്റെ രണ്ടാമത്തെ മാത്ര വായവ്യമാകുന്നു. മകാരത്തിന്റെ 
ദേവത സൂര്യനാണ്‌. സൂര്യമണ്ഡലതുല്യമാണ്‌ അതിന്റെ രൂപം. 
മൂന്നാമത്തെത്‌ ഉത്തരമാത്രയാകുന്നു. നാലാമത്തെത്‌ വാരു 
ണിയുടെ ദേവത വരുണനാണ്‌. എല്ലാപ്രകാരത്തിലുള്ള 
മാത്രകള്‍ക്കും മുമ്മൂന്ന്‌ സുന്ദരമുഖങ്ങളുണ്ട്‌. അതിനാല്‍ പ്രണ 
വത്തെ ദ്വാദശകലാത്മകമെന്ന്‌ പറയുന്നു. അത്‌ മനസ്സിലാ 
ക്കാനുള്ള സാധന ധാരണവും ധ്യാനവും സമാധിയാകുന്നു. 
പ്രണവത്തിന്റെ പന്ത്രണ്ടു പ്രകാരത്തിലുള്ള കലകളില്‍ മാത്ര 
കളുടെ പേര്‍ താഴെ കൊടുക്കുന്ന വിധത്തിലാകുന്നു. ഒന്നാമ 
ത്തേത്‌ ഘോഷിണി; രണ്ടാമത്തേത്‌ വിദ്യുന്മാല; മുന്നാമത്തേത്‌ 
പതംഗിനി; നാലാമത്തേത്‌ വായുവേഗിനി; അഞ്ചാമത്തേത്‌ 
നാമധേയ; ആറാമത്തേത്‌ ഐന്ദ്രി; ഏഴാമത്തേത്‌ വൈഷ്ണവി; 
എട്ടാമത്തേത്‌ ശംകരി; ഒന്‍പതാമത്തേത്‌ മഹതി; പത്താമ 
ത്തേത്‌ ധൃതി; പതിനൊന്ന്‌ മനി; പന്ത്രണ്ടാമത്തേത്‌ ബ്രാഹ്മി. 
ആദ്യത്തെ മാത്രയില്‍ സാധകന്റെ ശരീരം വിമുക്തമായാല്‍ 
ഭാരത ച്ക്രവര്‍ത്തിയുടെ രൂപത്തില്‍ ശരീരം പ്രാപിക്കാനിട 
വരും. രണ്ടാമത്തെ മാത്രയില്‍ ശരീരം തൃജിച്ചാല്‍ യശസ്വി 
യായ യക്ഷനായിത്തീരും. മുന്നാമത്തെ മാത്രയിലാണെങ്കില്‍ 


വിദ്യാധരനാകും; നാലാമത്തെതിലാണെങ്കില്‍ a 
ജന്മമാണ്‌ ലഭിക്കുക; അഞ്ചാമത്തെ മാത്രയില്‍ ഉഷിതന്മാരെന്ന 
ദേവഗണങ്ങളുമൊത്ത്‌ വസിക്കാന്‍ യോഗമുണ്ടാകും; ചന്ദ്രമ 
ണ്ഡലത്തില്‍ കഴിയാം. ആറാമത്തെ മാത്രയില്‍ പ്രാണന്‍ 
വേര്‍പ്പെടുന്ന പക്ഷം ഇന്ദ്രദേവന്റെ സായൂജ്യം ലഭിക്കും. ഏഴാ 
മത്തെ മാത്രയില്‍ വിഷ്ണു ഭഗവാന്റെ പദം പ്രാപിക്കാനിടവ 
രും. എട്ടാമത്തെ മാത്രയില്‍ പ്രാണവിയോഗമ വരുന്ന പക്ഷം 
പരമശിവന്റെ സാമീപ്യം ലഭിക്കുന്നു. ഒന്‍പതാം മാത്രയിലാ 
ണെങ്കില്‍ മഹര്‍ലോക്ച്രാപ്തിയാണ്‌. പത്താമത്തെതില്‍ ധ്രുവ 
ലോകം; പതിനൊന്നില്‍ തപോലോകം. പന്ത്രണ്ടാം മാത്രയില്‍ 
പ്രാണന്‍ വെടിഞ്ഞാല്‍ സാധകന്‍ ബ്രഹ്മലോകത്തില്‍ സ്ഥാനം 
നേടുന്നു. 


17. തതഃ പരതരം ശുദ്ധം വ്യാപകം നിര്‍മ്മലം ശിവം 


സദോദിതം പരം ബ്രഹ്മജ്യോതിഷാമുദയോ യതഃ 


18. അതീന്ദ്രിയം ഗുണാതീതം മനോ ലീനം യദാ 
ഭവേത്‌ 


അനുപമം ശിവം ശാന്തം യോഗയുക്തം തദാവിശേത്‌ 


19. തദ്യുക്തസ്തന്മയോജന്തുഃ ശനൈര്‍മുഞ്ചേത്‌ കളേ 
ബരം 


സംസ്ഥിതോ യോഗ ചരേണ സര്‍വസംഗവി വര്‍ജിതഃ 
20. തതോ വിലീനപാശോ സന വിമലഃ കമലാ പ്രഭുഃ 


തേനൈവ ബ്രഹ്മഭാവേന പരമാനന്ദ മശ്നു തേ 


17-20. പരബ്രഹ്മത്തെ അറിയുന്നതിന്‌ ഇതിനെക്കാള്‍ 
ഉയര്‍ന്നതും ശ്രേഷ്ഠവും ശുദ്ധവും കല്യാണമയവുമായ തത്വം 
ഉണ്ട്‌. അതുമൂലം എല്ലാത്തരത്തിലുമുള്ള അഗ്നി, സൂര്യന്‍, 
ചന്ദ്രന്‍, ആദി ജ്യോതിസ്സുകളും പുറപ്പെടുന്നു. ഇന്ദ്രിയങ്ങളില്‍ 
നിന്നും സത്വ രജസ്തമോഗുണങ്ങളില്‍ നിന്നും ഉപരിയായി 
ത്തീരുമ്പോള്‍ സാധകന്റെ സ്ഥിതി യോഗയുക്തമായി എന്നു 
പറയാന്‍ സാധിക്കും. അയാള്‍ പരതത്വത്തില്‍ ലീനനായിത്തീ 
രുന്നു. ഉപമാരഹിതനുമായി ഭവിക്കുന്നു. ഇങ്ങനെയുള്ള യോഗ 
മാര്‍ഗ്ഗത്തിന്റെ പോഷകന്‍, ഭഗവാനില്‍ ശ്രദ്ധയും ആസക്തിയും 
ഉള്ള പക്ഷം ഭതികമായ സകല ആകര്‍ഷണങ്ങളെയും അതി 
ക്രമിച്ച്‌ പതുക്കെപ്പതുക്കെ ശരീരത്തിലുള്ള (അഹം) എന്ന 
ചിന്ത കൈ വിടേണ്ടതുണ്ട്‌. അതു സാധിച്ചാല്‍ അയാള്‍ 
സാംസാരിക ബന്ധനങ്ങളില്‍ നിന്ന്‌ മുക്തനായി കൈവല്യ 
പദം പ്രാപിക്കുന്നു. അയാള്‍ പരമാത്മ സ്വരൂപം തന്നെയായി 
ഭവിക്കുന്നു; പരമമായ ആനന്ദത്തേയും പ്രാപിക്കുന്നു. 


21. ആത്മാനം സതതം ജ്ഞാത്വാ കാലം നയ 
മഹാമതേ 


്രാരബ്ധമഖിലം ഭുഞ്ജന്‍നോദ്വേഗം 
കര്‍ത്തുമര്‍ഹസി 


22. ഉല്പന്നേ തത്ത്വ വിജ്ഞാനേ പ്രാരബ്ധം 
നൈവ മുഞ്ചതി 


തത്തൃജ്ഞാനോദയാദൂര്‍ധ്വം പ്രാരബ്ധം 
നൈവവിദ്യതേ 


1 


ഇ 


23. ദേഹാദീനാമസത്വാത്തു യഥാ സ്വപ്നേ 
വിബോധത 


കര്‍മ്മ ജന്മാന്തരീയം യത്‌ പ്രാരബ്ധമിതി കീര്‍ത്തിതം 


24. തത്തു ജന്മാന്തരാഭാവാത്പുംസോ നൈവാസ്തി 
കർഹിചിത്‌ 


സ്വപ്നദേഹോ യഥാധ്യസ്തസ്തതൈവായം 
ഹി ദേഹകഃ 


25. അധ്യസ്ത സ്യ കുതോ ജന്മ ജന്മാ ഭാവഃ 
കുതഃ സ്ഥിതഃ 
ഉപാദാനം പ്രപഞ്ചസ്യ മൃത്ഭാണ്ഡസ്യൈവ പശ്യതി 

26. അജ്ഞാനം ചേതി വേദാന്തൈസ്തമസ്മിന്‍ 

നഷ്ടേക്വ വിശ്വതാ 

യഥാ രജ്ജൂഃ പരിത്യജ്യ സര്‍പ്പം ഗൃഹ്ണാതി 
വൈ ക്രമാത്‌ 

27. തദ്വത്‌ സത്യമ വിജ്ഞായ ജഗത്‌ പശ്യതി 
മൂഡഃ ധീഃ 


രജ്ജൂ ഖണ്ഡേ പരിജ്ഞാതേ സര്‍പ്പ രൂപം 
ന തിഷ്ഠതി 


28. അധിഷ്ഠാനേ യഥാ ജ്ഞാതേ പ്രപഞ്ചേ 
ശൂന്യതാം ഗതേ 


ദേഹസ്യാപി പ്രപഞ്ചത്വത്‌ പ്രാരബ്ധാ 
വസ്ഥിതിഃ കുതഃ 


29. അജ്ഞാനജനബോധാര്‍ത്ഥം പ്രാരബ്അധമിതി 
ചോച്യതേ 


തതഃകാലവശാദേവ പ്രാരബ്ധേ തു ക്ഷയം ഗതേ 


30. ബ്രഹ്മ പ്രണവസന്ധാനം നാദോ ജ്യോതി 
മയഃ ശിവഃ 


സ്വയ മാവിര്‍ ഭവേദാത്മാ മേഘാപായേം ശുമാനിവ 


31. സിദ്ധാസനേ സ്ഥിതോ യോഗീ മുദ്രാം സന്ധാ 
വൈഷ്ണവീം 


ശൃണുയാത്‌ ദക്ഷിണേ കര്‍ണ്ണേ നാദ മന്തര്‍ഗതം സദാ 


32. അഭ്യസ്യമാനോ നാദോയം ബ്രഹ്മമാവൃണുതേ 
ധ്വനു 


പക്ഷ ദ്വി പക്ഷ മഖിലാ ജിത്വാ തുര്യപദം പ്രജേത്‌. 


21-32. ഹേ ബുദ്ധിമാനായ പുരുഷ, നിങ്ങള്‍ക്ക്‌ ആത്മാ 
വിന്റെ സ്വരൂപം അറിയുന്നതിന്‌ എപ്പോഴും പരിശ്രമം നട 
ത്തേണ്ടതുണ്ട്‌. നിങ്ങളുടെ വിലയേറിയ സമയം അതിന്റെ ചിന്ത 
നത്തില്‍ ചിലവഴിക്കുകയും ആവശ്യമാണ്‌. പ്രാരബ്ധ കര്‍മ്മ 
ങ്ങളനുസരിച്ച്‌ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഭോഗങ്ങളുടെ 
രൂപത്തില്‍ അടുത്തെത്തുന്നു. അതില്‍ ഖിന്നനായിത്തീരേണ്ട 
തില്ല. എന്തെന്നാല്‍ ആത്മ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാല്‍ 
ഈ പ്രാരാബ്ധങ്ങളില്‍ നിന്ന്‌ മോചനം ലഭിച്ചുകൊള്ളും. 
സ്വപ്നത്തില്‍ കാണപ്പെടുറ്നന പദാര്‍ത്ഥങ്ങള്‍ സ്വപ്നഘട്ട 
ത്തില്‍ യഥാര്‍ത്ഥങ്ങളെന്നും ജാഗ്രതവസ്ഥയിലാകുമ്പോള്‍ 


അസത്യമെന്നും തോന്നപ്പെടുന്നതു പോലെ തത്വജ്ഞാനമുണ്ടാ 
കുമ്പോള്‍ ജ്ഞാനിയുടെ ദൃഷ്ടിയില്‍ പ്രാരാബ്ധ കര്‍മ്മങ്ങ 
ളുടെ ക്ഷയം സംഭവിക്കുന്നു. കഴിഞ്ഞ ജന്മത്തില്‍ ചെയ്ത 
കര്‍മ്മങ്ങളെ പ്രാരാബ്ധ കര്‍മ്മങ്ങളെന്നു പറയുന്നു. ജ്ഞാനി 
യുടെ ദൃഷ്ടിയില്‍ ജന്മാന്തരമില്ല. അയാള്‍ക്ക്‌ പ്രാരാബ്ധമെ 
ന്നതും ഇല്ല. സ്വപ്നം കാണുന്ന ഘട്ടത്തില്‍ കണ്ടതായി 
തോന്നുന്ന ശരീരാദികള്‍ യഥാര്‍ത്ഥത്തില്‍ ഇല്ല. അതേപടി 
ജാഗ്രതാവസ്ഥയിലും ശരീരം ആഭാസാപാത്രമാകുന്നു. വെറും 
തോന്നല്‍ മാത്രമായ ഒന്നിന്‌ ഉല്പത്തിയെവിടെ? ഉല്പത്തി 
യില്ലാത്തവന്‍ സ്ഥിതി എങ്ങനെ സംഭവിക്കും? മണ്ണ്‌, കലം, 
കുടം മുതലായവയുടെ നിര്‍മ്മാണത്തിന്‌ ഖേതു ഭൂതമായി 
തീരുന്നതുപോലെ ആത്മാവു തന്നെയാണ്‌ സകല സാംസാ 
രിക പദാര്‍ത്ഥങ്ങള്‍ക്കും കാരണമായി വര്‍ത്തിക്കുന്നത്‌. വേദാ 
ന്തത്തിന്റെ ദൃഷ്ടിയില്‍ ഈ സാംസാരിക പ്രപഞ്ചത്തിന്റെ 
ആഭാസത്തിനു കാരണം അജ്ഞാനം മാത്രമാകുന്നു. 
അജ്ഞാനം നശിച്ചാല്‍ സംസാരത്തിന്‌ സാംസാരികതയില്ല. 
ഏതു വിധത്തില്‍ ബ്രഹ്മ ബുദ്ധിനിമിത്തം മനുഷ്യന്‍ കയ 
റിനെ സര്‍പ്പമാണെന്ന്‌ ധരിക്കുന്നുവോ അതേ പ്രകാരത്തില്‍ 
മനുഷ്യന്‍ ആത്മജ്ഞാനത്തിന്റെ അഭാവത്തില്‍ ഈ സാംസാ 
രിക പ്രപഞ്ചത്തെ സത്യമെന്ന്‌ കരുതുന്നു. മനുഷ്യന്‍ ഇത്‌ 
ശരിക്കും അറിയുമ്പോള്‍ ആദ്യം തോന്നിയ സര്‍പ്പത്തിന്റെ 
പ്രതീതി ഇല്ലാതായിത്തീരുന്നു. അതുപോലെ ആത്മാവിന്റെ 
യഥാര്‍ത്ഥ ജ്ഞാനം ഉണ്ടായിത്തീരുമ്പോള്‍ ഈ സാംസാരിക 
്രപഞ്ചത്തിന്റെയും ക്ഷയം സംഭവിക്കുന്നു. ശരീരവും ഒരു 
പ്രകാരത്തിലുള്ള പ്രപഞ്ചമാണ്‌. അതിനാല്‍ അതിന്റെയും 
അഭാവത്തിന്റെ അനുഭവമുണ്ടാകുന്നു. ഈ അവസ്ഥയിലെ 
ത്തുമ്പോള്‍ സാധകന്റെ പ്രാരാബ്ധം അവസാനിക്കുന്നു. 
അജ്ഞാനികളോട്‌ പറയാനാണ്‌ പ്രാരാബ്ധത്തിന്റെ ഓരോ 
കാര്യങ്ങള്‍ വിശദീകരിക്കുന്നത്‌. മേഘങ്ങള്‍ അകലുമ്പോള്‍ 
സൂര്യന്‍ തെളിഞ്ഞു കാണുന്നതുപോലെ പ്രാരാബ്ധങ്ങള്‍ 
അകലുമ്പോള്‍ ആത്മാവിന്റെയും ബ്രഹ്മത്തിന്റെ ഏകത വെളി 
വാകുമ്പോള്‍ മംഗള സ്വരൂപമായി ജ്യോതി സ്വരൂപമായ പര 
മാത്മാവിന്റെ നാദം സാക്ഷാത്കരിക്കപ്പെടുന്നു. യോഗസിദ്ധാ 
സനത്തിലിരിക്കണം, വൈഷ്ണവ മുദ്ര കൈക്കൊള്ളണം, 
ഇടത്തെ ചെവികൊണ്ട്‌ അനാഹത നാദം കേള്‍ക്കണം. 
ഇങ്ങനെ കേള്‍ക്കപ്പെടുന്നു ശബ്ദം പുറമെയുള്ള ശബ്ദങ്ങളെ 
മറയ്ക്കുന്നു. ഇങ്ങനെ അകാരം മകാരം ഈ രണ്ടു പക്ഷങ്ങ 
ളിലും വിജയം നേടി സാവധാനത്തില്‍ പ്രണവത്തെ പൂര്‍ണ്ണ 
മായും ജയിക്കുക. ഇങ്ങനെ ചെയ്താല്‍ സാധകന്‍ സൂര്യ 
പദം ലഭിക്കാന്‍ കഴിയും. അതായത്‌ ആത്മസാക്ഷാത്ക്കാരം 
ലഭിക്കും. 


33. ശ്രുയതേ പ്രഥമാഭ്യാസേ നാദോ 

നാനാവിധോ മഹാന്‍ 
വര്‍ദ്ധമാനോ യഥാഭ്യാസേ ശ്രൂയതേ 

സൂക്ഷ്മ സൂക്ഷ്മതഃ 
34. ആദ ജലധി ജീമുതഭേരീ നിര്‍ത്ധര സംഭവഃ 


മധ്യേ മദുളശബ്ദാഭോ ഘണ്ടാകാഹളജസ്തഥാ 


ര 


35. അന്തേ തു കിണീവംശവീണാര്രമര നിസ്വനഃ 
ഇതിനാനാവിധാഃ നാദാഃ ശ്രൂയന്തേ 

സൂക്ഷ്മ സൂക്ഷ്മതഃ 
36. മഹതി ശ്രുയമാണേ തു മഹാഭേര്യാദികധ്വന 
തത്ര സൂക്ഷ്മം സൂക്ഷ്മതരം നാമമേവ പരാമൃശേത്‌ 
37. ഘനമുത്സൃജ്യ വാ സൂക്ഷ്മേ സൂക്ഷ്മ 

മുത്സ്ൃജ്യ വാ ഘനേ 
രമമാണമപി ക്ഷിപ്തം മനോ നാന്യത്ര ലാളയേത്‌ 
38. യത്ര കുത്രാപി വാ നാദേ ലഗതി പ്രഥമം മനഃ 
തത്ര യത്ര സ്ഥിരീഭൂത്വാ തേനസാര്‍ദ്ധം വിലീയതേ 


39. വിസ്മൃത്യ സകലം ബാഹ്യം നാദേ ദുഗ്ധാം 
ബുവന്മനഃ 


ഏകിഭൂത്വാഥ സഹസാ ചിദാകാശേ വിലീയതേ 
40. ഉദാസീനസ്തതോ ഭൂത്വാ സദാഭ്യാസേന സംയമീ 
ഉന്മനീകാരകം സദ്യോ നാദമേവാവധാരയേത്‌ 


41. സര്‍വചിന്താ. സമുത്സൃജ്യ സര്‍വ ചേഷ്ടാ 
വിവര്‍ജ്ജിതഃ 


നാദമേവാനുസംദധ്യാത്‌ നാദേചിത്തം വിലീയതേ 


33-41. ആദ്യം അഭ്യസിച്ചു തുടങ്ങുമ്പോള്‍ ഈ നാദം 
പലതരത്തില്‍ കേട്ടുവെന്നുവരും. വളരെ ഉച്ചത്തിലും കേള്‍ക്ക 
പ്പെടും. എന്നാല്‍ അഭ്യാസം തുടരുമ്പോള്‍ ഈ ശബ്ദം സാവ 
ധാനത്തിലാകും. ആദ്യഘട്ടത്തില്‍ കേള്‍ക്കപ്പെടുന്ന ശബ്ദം 
പെരുമ്പറ, വെള്ളച്ചാട്ടം, മേഘധ്വനി, സമുദ്രത്തിലെ തിരമാ 
ലയുടെ ശബ്ദം ഈ മാതിരിയൊക്കെയായിരിക്കും. പിന്നെ 
കുറെ കഴിയുമ്പോള്‍ ശബ്ദം വണ്ട്‌, ഓടക്കുഴല്‍, വീണ, 
കിങ്ങിണി ഇവയുടെ ശബ്ദത്തോടൊപ്പം മധുരമായി അനുഭ 
വപ്പെടുന്നു. ഈ ശബ്ദം വളരെ സനമ്യസ്വരത്തിലായിരിക്കും. 
പലതരത്തിലും കേട്ടുവെന്ന്‌ വരും. പെരുമ്പറയുടെ ശബ്ദം 
പോലെയാണ്‌ കേള്‍ക്കുന്നതെങ്കില്‍ മൃദുമധുരമായി കേള്‍ക്ക 
പ്പെടണമെന്ന്‌ ചിന്തിക്കണം. മനസ്സ്‌ അതില്‍ പതറാന്‍ പാടി 
ല്ല. മനസ്സിന്റെ സ്വഭാവം കേട്ടു ശീലമുള്ള നാദം കേള്‍ക്കുന്ന 
തിലിഷ്ടം വഹിക്കുകയെന്നതാണ്‌. മനസ്സ്‌ സാംസാരികമായ 
വസ്തുക്കളില്‍ നിന്നെല്ലാം വിട്ടുമാറിക്കഴിയുമ്പോള്‍ മനസ്സ്‌ 
ചിദാകാശത്തില്‍ വിലീനമായി ഭവിക്കുന്നു. സംയമിയായ 
വ്യക്തി ചെയ്യേണ്ടത്‌ തനിക്കു കേള്‍ക്കാന്‍ കഴിയുന്ന ശബ്ദ 
ത്തില്‍ വിലീനനായിത്തീരുകയെന്നതാണ്‌. നാദത്തില്‍ ചിത്തം 
വിലീനമായിത്തീരുന്നു. സകല ചിന്തകളും മാറ്റി നിറുത്തി 


സകല ചേഷ്ടകളും അകറ്റി ഈ നാദത്തെ തേടേണ്ടതുണ്ട്‌. 


42. മകരന്ദം പിബന്‍ഭ്യംഗോ ഗന്ധാന്‍ നാ 
പേക്ഷതേ തഥാ 


നാദാസക്തഃ സദാചിത്തം വിഷയം നഹി കാംക്ഷതി 
43. ബദ്ധം സുനാദഗന്ധേന സദ്യഃ സംത്യക്ത ചാപലഃ 
നാദ ഗ്രഹണ തശ്ചിത്തമന്തരാഗം ഭുജംഗമഃ 


44. വിസ്മൃത്യ വിശേവമേകാഗ്ര്യം കുത്ര ചിന്ന 
ഹി ധാവതി 


K 


45. നിയാമന സമര്‍ത്ഥോയം നിനാദോ നിശിതാങ്കുശാ 


മനോന്മത്തഗജേന്ദ്രസ്യവിഷ യോദ്യാനചാ രിണഃ 


നാഭോന്തരം ഗസാരംഗ ബന്ധനേ വാഗുരായതേ 


42-45. വണ്ട്‌ എപ്രകാരം പുഷ്പങ്ങളുടെ രസം ഗ്രഹിച്ചു 
കൊണ്ട്‌ അവയുടെ ഗന്ധത്തിന്റെ കാര്യത്തില്‍ താല്പര്യം 
വഹിക്കുന്നില്ല. അതുപോലെ നാദത്തില്‍ താല്പര്യം കാട്ടുന്ന 
മനസ്‌ വിഷയവാസനകളുടെ ദുര്‍ഗന്ധത്തില്‍ താല്‍പര്യം കാട്ടു 
കയില്ല. ഏതുവിധം സര്‍പ്പം നാദം കേട്ട്‌ മദമത്തമാകുന്നു. 
അതുപോലെ ചിത്തം ആ നാദത്തില്‍ ആസക്തമായി എല്ലാ 
ചപലതകളും മറക്കുന്നു. സംസാരത്തിലെ ചപലതകള്‍ മറ 
ക്കാന്‍ കഴിയുമ്പോള്‍ മനസ്സ്‌ അധ്യാത്മ കാര്യത്തില്‍ ഏകാ 
ഗ്രത ലഭിക്കുന്നു. മനസ്സ്‌ അതിലെയിതിലെ വിഷയ സുഖ 
ത്തിനു നേരെ പായുകയുമില്ല. വിഷയസുഖങ്ങളുടെ കാട്ടില്‍ 
കറങ്ങുന്ന മനസ്സാകുന്നു ആന നാദാഭ്യാസമാകുന്ന മൂര്‍ച്ചയുള്ള 
കുര്‍ത്ത തോട്ടിയാല്‍ വശത്താക്കപ്പെടുന്നു. മനസ്സിനെ മാനോടും 
തിരയോടും ഉപമിക്കുന്ന പക്ഷം നാദം ആ മാനിനെ പിടിക്കാ 
നുതകുന്ന കുടുക്കാണ്‌; തിരമാല തടയുന്ന തീരമാണ്‌ 


46. അന്തരംഗ സമുദ്രസ്യ രോധേ വേലായതേ പി ച 
ബ്രഹ്മ്പണവസംലഗ്നനാദോ ജ്യോതിര്‍ മയാത്മകഃ 

47. മനസ്തത്രലയം യാതി തദ്വിഷ്ണോഃ പരമം പദം 
താവദാകാശ സങ്കല്പോ യാവച്ഛബ്ദഃ പ്രവര്‍ത്തതേ 
48. നിഃശബ്ദം തത്പരം ബ്രഹ്മ പരമാത്മാ സമീര്യതേ 
നാദോ യാവന്മനസ്താവനാദാപി തു മനോന്മനീ 


49. സ ശഭ്ദശ്ചാക്ഷരേ ക്ഷീണേ നിഃ ശബ്ദം 
പരമം പദം 


സദാ നാദാനുസന്ധാനാത്‌ സക്ഷീണാ വാസനാ 
തുയാ 
50. നിരഞ്ജനേ വിലീയേതേ മനോവാ യു ന സംശയഃ 


നാദ കോടി സഹസ്രാണി ബിന്ദുകോടി ശതാനി ച 


നാദത്തെ പ്രണവത്തില്‍ ലയിപ്പിക്കുന്നതിനെത്തുടര്‍ന്ന്‌ 
അത്‌ ജ്യോതിര്‍മയമായിത്തീരുന്നു. ആ അവസരത്തില്‍ മന 
സ്സിന്‌ ലയം ഉണ്ടാകുന്നു. അതിനെയാണ്‌ വിഷ്ണുവിന്റെ പര 
മപദമെന്ന്‌ പറയുന്നത്‌. ശബ്ദവും സംഭാഷണവും കേള്‍ക്കാന്‍ 
കഴിയുമ്പോഴാണ്‌ മനസ്സിന്‌ ആകാശത്തിന്റെ സങ്കല്പം പൂര്‍ണ്ണ 
മാകുന്നത്‌. ശബ്ദമില്ലെങ്കില്‍ തന്നെയും പരമാത്മാവിന്റെ അനു 
ഭൂതിയുണ്ടാകുന്നു. നാദം ഉള്ളിടത്തോളമാണ്‌ മനസ്സിന്റെ 
അസ്തിത്വം. നാദം സാവധാനത്തില്‍ ശാന്തമാകുമ്പോഴാണ്‌ 
മനസ്സിന്റെ തല്ലീനമായ സ്ഥിതി സംജാതമാകുന്നത്‌. 
ശബ്ദത്തെ സ്മരിക്കുന്ന നാദം അക്ഷര ബ്രഹ്മത്തില്‍ ലീന 
മായിത്തീരുന്നു. നാദത്തില്‍ ശബ്ദമില്ലെങ്കിലും ഇത്‌ പരമപദ 
മെന്ന്‌ മനസ്സാലിക്കുക. നാദം തേടുമ്പോള്‍ വിഷയവാസന 
കള്‍ കത്തിക്കരിയുന്ന പക്ഷം, മനസ്സും പ്രാണനും പര്രബഹ്മ 
ത്തില്‍ ലയിച്ചു എന്നു കരുതാം. ആയിരക്കണക്കിന്‌ നാദവും 
ആയിരക്കണക്കിന്‌ ബിന്ദുക്കളും ആ ബ്രഹ്മപ്രണവനാദത്തില്‍ 
വിലീനമായിത്തീരുന്നു. 


P 


51. സര്‍വേതത്ര ലയം യാന്തി ബ്രഹ്മപ്രണവ നാദകേ 


സര്‍വാവസ്ഥാ വിനിര്‍ സര്‍വചിന്താ 


വിവര്‍ജ്ജിതഃ 


മുക്തഃ 


52. മൃതവത്തിഷ്ഠതേ യോഗീ സ മുക്തോ 
നാത്ര സംശയഃ 


ശംഖ ദുന്ദുഭി നാദം ച ന ശൃണോതി കദാചന 


53. കാഷ്ഠവജ്ജ്ജായതേ ദേഹം ഉന്മന്യാ 
വസ്ഥയാ ധ്രുവഃ 


ന ജനാതി സ ശീതോഷ്ണം ന ദുഃഖം ന 
സുഖം തഥാ 


54. ന മാനം നാവമാനം ച സാംത്യക്ത്വാ തു 
സമാധിനം 


അവസ്ഥാത്രയമന്വേതി ന ചിത്തം യോഗിനഃ സദാ 


55. ജാഗ്രന്നിദ്രാവിനിര്‍മ്മുക്തഃ സ്വരൂപാവസ്ഥതാ 
മിയാത്‌ 


56. ദൃഷ്ടിഃ സ്ഥിരാ യസ്യ വിനാ സ ദൃശ്യം 
വായുഃ സ്ഥിരോ യസ്യ വിനാ പ്രയത്നം 
ചിത്തം സ്ഥിരം യസ്യയ വിനാലവലംബം 


സ്രബഹ്മതാരാന്തരനാദ രൂപഃ 


K 


51-56. ജാഗ്രത്‌ സ്വപ്നം സുഷുപ്തി ഈ മൂന്ന്‌ അവ 


ഇത്യുപനിഷത്‌ 


സ്ഥകളിലും പരമമായ അവസ്ഥാവിശേഷം പ്രാപിച്ചവനും 
സകല വിധത്തിലുള്ള സാംസാരിക ചിന്തകളും കൈവിട്ട്‌ ശവ 
ത്തിനൊത്ത പരിണാമത്തിലെത്തിയവനുമായ എല്ലാ പ്രകാര 
ത്തിലും മുക്താവസ്ഥയിലെത്തിയെന്ന്‌ പറയാം. അവന്‍ ശംഖ 
ത്തിന്റെയോ പെരുമ്പറയുടെയോ ശബ്ദം ഒരിക്കലും കേള്‍ക്കു 
കയില്ല. മനസ്സിനെ നിയന്ത്രിച്ച സ്ഥിതിയിലായതിനാല്‍ മനസ്സ്‌ 
ശരീരത്തിലാണെങ്കിലും മരത്തടിപോലെ ജഡനാകുന്നു. 
അവന്‍ തണുപ്പോ, ചൂടോ, സുഖമോ, മാനാപമാനങ്ങളോ 
ഒന്നും അനുഭവപ്പെടുന്നില്ല. സമാധിയിലിരുന്ന്‌ ഉദാസീനനായി 
അവന്‍ ഇവയെല്ലാം കൈവെടിയുന്നു. അവന്റെ ചിത്തം 
എത്രയും സ്ഥിരമാകയാല്‍ ജാഗ്രത്‌ സ്വപ്നസുഷുപ്ത്യവസ്ഥ 
കളില്‍ നിന്ന്‌ വിമുക്തനായി തന്റെ വാസ്തവികാവസ്ഥയില്‍ 
നിലകൊള്ളുന്നു. കാണപ്പെടാന്‍ കഴിയാത്ത വസ്തുക്കളുടെ 
അഭാവത്തില്‍ യാതൊരുവന്റെ ദൃഷ്ടി സ്ഥിരമാകുന്നു, 
ചേഷ്ടയുടെ അഭാവത്തില്‍ യാതൊരുവന്റെ വായു സ്ഥിരമാ 
കുന്നു, ആശ്രയത്തിന്റെ അഭാവത്തില്‍ യാതുരൊവന്റെ ചിത്ത 
ത്തിന്‌ സ്ഥിരത ഭവിക്കുന്നു ആ യോഗിക്ക്‌ ബ്രഹ്മ്പണവനാ 
ദത്തിന്റെ തുരീയാവസ്ഥയില്‍ എത്തിയെന്ന്‌ മനസ്സിലാക്കുക. 


നാദബിന്ദുപനിഷത്ത്‌ സമാപിച്ചു. 


ED 


പ ങാഭരഭഷ്ട്ഖാജകേോപന്ദ്ഘ്ത്ത്‌ ൦ 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമദേവാ ഭദ്രം 
പശ്യേമാക്ഷഭിര്‍യജ്രതാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടു 
വാംസസ്തനൂഭിര്‍ വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധരശവാഃ സ്വസ്തി നഃപുഷാ 
വിശ്വവേദാഃ സ്വസ്തി ന സ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ ധാതു ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


സംപൂജ്യരായ ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍കൊണ്ട്‌ 
നല്ലത്‌ കേള്‍ക്കുമാറാകട്ടെ. കണ്ണുകള്‍കൊണ്ട്‌ നല്ലത്‌ കാണു 
മാറാകട്ടെ. സുദ്യഡങ്ങളായ അംഗങ്ങളാലും ദേഹം കൊണ്ടും 
നിങ്ങളെ സ്തുതിക്കാനിടവരട്ടെ. ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ച 
യിച്ചിട്ടുള്ള ആയുസ്സു മുഴുവന്‍ ഞങ്ങള്‍ അനുഭവിക്കുമാറാ 
കട്ടെ. കീര്‍ത്തിമാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മയരുളട്ടെ. തട 
വില്ലാത്ത ഗതിയോടുകൂടിയ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യ 


ട്ടെ. ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യട്ടെ. ഓം ശാന്തിഃ 


ശാന്തിഃ ശാന്തിഃ 
ഒന്നാം ഉപദേശം 


1. അഥ കദാചിത്‌ പരിര്വാജകാഭരണോ നാരദഃ സര്‍വ 
ലോക സഞ്ചാരം കുര്‍വന്നപൂര്‍വപുണ്യ സ്ഥലാനി 
പുണ്യ തീര്‍ത്ഥാനി തീര്‍ത്ഥികുര്‍വന്നവലോ ക്ൃചിത്ത 
ശുദ്ധിം പ്രാപ്യ നിര്‍വൈരഃ ശാന്തോ ദാന്തഃ സർവതോ 
നിര്‍ വേദമാസ്വാദ്യ സ്വരൂപനു സന്ധാനമനുസന്ധായ 
നിയമാനന്ദവിശേഷഗണ്യം മുനിജനൈരൂപ 
സങ്കീര്‍ണ്ണം. നൈമിഷാരണ്യം പുണ്യസ്ഥലമവലോക്യ 
സരിഗമപധനിസ സംജൈഞര്‍ വൈരാഗ്യബോധ 
കരൈഃ സ്വരവിസേഷൈഃ പ്രാപഞ്ചിക പരാങ്‌ മുഖൈര്‍ 
ഹരികഥാലാപൈഃ സ്ഥാവര ജംഗമ നാമകൈര്‍ ഭഗ 
വദ്‌ ഭക്തി വിശേഷൈര്‍ നരമൃഗകിംപുരുഷാമരകിന്ന 
രാപ്സരോഗണാന്‍ സംമോഹയന്‍ ആഗതം ബ്രാഹ്മാ 


ല്‍ 


py 


ത്മജം ഭഗവദ്‌ ഭക്തം നാരദമവലോക്യ ദ്വാദശവര്‍ഷ 
സ്രതയോഗോപസ്ഥിതാട്രശുതാധ്യയന സമ്പന്നാഃ 
സര്‍വജ്ഞാസ്തപോ നിഷ്ഠപരാശ്ച ജ്ഞാന വൈരാ 
ഗ്യാദി സമ്പന്നാ ശനനകാദി മഹർഷയഃ പ്രത്യുത്ഥാനം 
കൃത്വാ നത്വാ യഥോചിതാ തിഥ്യ പൂര്‍വകം ഉപവേശ 
യിത്വാ സ്വയം സര്‍വേ അപ്യുപവിഷ്ടാ ഭോ ഭഗവന്‍ 
ബഹ്മപുര്ര കഥം മുക്ത്യുപായ:- അസ്മാകം 
വക്തവ്യഃ 


ഒരു ഘട്ടത്തില്‍ പരിപ്രാജക ശിരോമണിയായ നാരദന്‍ 
സകല ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അനേകം 
പുണ്യസ്ഥാനങ്ങളും തീര്‍ത്ഥങ്ങളും സന്ദര്‍ശിച്ചു. അവിടെ 
യെല്ലാം അദ്ദേഹത്തിന്റെ പാദസ്പര്‍ശത്താല്‍ ഏറെ പരിപൂത 
ങ്ങളായി. ആ തീര്‍ത്ഥസ്ഥാനങ്ങളുടെ ദര്‍ശനത്താല്‍ അദ്ദേഹ 
ത്തിന്‌ ചിത്തശുദ്ധി കൈവന്നു. മനസ്സ്‌ പ്രശാന്തമായി. ഇന്ദ്രി 
യങ്ങള്‍ വശത്തിലായി സര്‍വഥാ വിരക്തനായ അദ്ദേഹത്തിന്‌ 
യാതൊരു ജീവിയിലും ദ്വേഷഭാവമുണ്ടായിരുന്നില്ല. സ്വരൂപ 
ധ്യാനാനുസന്ധാനത്തില്‍ മുഴുകി അദ്ദേഹം സഞ്ചരിച്ചുകൊ 
ണ്ടിരിക്കവേ നൈമിഷാരണൃത്തില്‍ വന്നുചേര്‍ന്നു. സംയമ 
നിയമാത്മകമായ ആനന്ദത്താല്‍ മറ്റെല്ലാ തീര്‍ത്ഥങ്ങളെക്കാളും 
ഈ തീര്‍ത്ഥത്തിന്‌ വൈശിഷ്ട്യം ഉണ്ടായിരുന്നു. അനേകം 
മഹര്‍ഷിമാര്‍ അവിടെ സമ്മേളിച്ചിരുന്ന പുണ്യസ്നാനത്തിന്റെ 
ദര്‍ശനത്തില്‍ നാരദന്റെ വീണയില്‍ നിന്നും സരിഗമപധനി 
എന്ന വൈരാഗ്യബോധോദ്ദീപകമായ സ്വരവിശേഷം മുഴങ്ങി. 
പ്രാപഞ്ചികചിന്തയില്‍ നിന്നൊഴിഞ്ഞ്‌ നാരദന്‍ ഭഗവത്‌ കഥാ 
രസം ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനാലാപം 
കേട്ട്‌ സര്‍വചരാചരങ്ങളും ആനന്ദനിമഗ്നരായി ഭക്തിമയമായ 
അദ്ദേഹത്തിന്റെ ഗാനം മനുഷ്യരെയും, മൃഗങ്ങളെയും, ദേവ 
ന്മാരെയും, കിന്നരന്മാരെയും, ഗന്ധര്‍വന്മാരെയും, അപ്സര 
സ്റുകളെയും, മൃഗങ്ങളെയും ആകര്‍ഷിച്ചുകൊണ്ടിരുന്നു. ആ 
ഘട്ടത്തില്‍ അവിടെ പന്ത്രണ്ടു വര്‍ഷം നീണ്ടുനില്‍ക്കുന്ന ഒരു 
മഹായജ്ഞം നടന്നിരുന്നു. യജ്ഞത്താല്‍ വേദജ്ഞനും തപ 
സ്വിയും ജ്ഞാനവൈരാഗ്യ സമ്പന്നനുമായ ശൌനകമ 
ഹര്‍ഷിയും അതുപോലുള്ളവരും പങ്കെടുത്തിരുന്നു. ബ്രഹ്മ 
പുത്രനും ഭക്തവര്യനുമായ നാരദന്‍ വരുന്നതുകണ്ട്‌ മുനിമാ 
രെല്ലാം എഴുന്നേറ്റ്‌ നമസ്കരിച്ച്‌ അദ്ദേഹത്തിന്‌ യഥോചിതം 
ആതിഥ്യം നല്‍കി. ശ്രേഷ്ഠമായ ആസനത്തില്‍ ഇരുത്തി എല്ലാ 
വരും യഥാസ്ഥാനം ഇരുന്നതിനെത്തുടര്‍ന്ന്‌ ശാനകാദികള്‍ 
വിനയപൂര്‍വ്വം നാരദനോട്‌ ചോദിച്ചു. “ഭഗവന്‍, ബ്രഹ്മപുത്രാ, 
മുക്തിനേടുവാനുള്ള ഉപായം എന്താണ്‌? ഞങ്ങള്‍ക്ക്‌ പറഞ്ഞു 


തന്നാലും”. 


2. ഇത്യുക്തസ്താന്‍ സഹോവാച നാരദഃ സത്കുല 
ഭവോപനീതഃ സമൃഗുപനയന പൂര്‍വകം ചതുശ്ചത്വാ 
രിംശത്‌ സംസ്കാര സമ്പന്നഃ സ്വാഭിമതൈക ഗുരുസ 
മീപേ സ്വാശാഖാധ്യയന പൂര്‍വകം സര്‍വ വിദ്യാ 
ഭ്യാസം കൃത്വാ ദ്വാദശവര്‍ഷ ശുശ്രൂഷാപൂര്‍വകം ബ്രഹ്മ 
ചര്യം പഞ്ചവിംശതിവത്സരം ഗാര്‍ഹസ്ഥ്യം പഞ്ചവിം 
ശതിവത്സരം വാനപ്രസ്ഥാധ്രമം തദ്വിധിവത്ര്രമാ 
ന്നിര്‍വര്‍ത്യ ചതുര്‍വിധ ബ്രഹ്മചര്യം ഷഡ്വിധം 


ഗാര്‍ഹസ്ഥ്യം ചതുര്‍വിധം വാനപ്രസ്ഥ ദര്‍മ്മം el 
ഗഭ്യസ്യ തദുചിതം കര്‍മ്മസര്‍വം നിര്‍വര്‍ത്യ സാധന 
ചതുഷ്ടയ സമ്പന്നം സര്‍വസംസാരോപരിമനോവാ 
ക്കായ കര്‍മ്മഭിര്‍ യഥാശാനിവൃത്തസ്തഥാ വാസനൈ 
ഷണേ, പര്യപനിര്‍വൈരഃ ശാന്തോദാന്തഃ സന്യാസീ 
പരമഹംസാ ശ്രമേണാ സ്ഖലിത സ്വസ്വരുപധ്യാനേന 
ദേഹത്യാഗം കരോതിസ സമ്യക്‌ ഭവതി സമുക്തോ 
ഭവതി ത്യുപനിഷത്‌. 


ഇതുകേട്ട്‌ നാരദന്‍ പ്രസന്നചിത്തനായി ഇങ്ങനെ 
പറഞ്ഞു:- “മഹര്‍ഷിമാരെ, സത്കുലജാതനായ ഒരു മനുഷ്യന്‍ 
ഉപനീതനായില്ഏലെങ്കില്‍ ആദ്യമായി അവനെ ഉപനയനം ചെയ്യി 
ക്കണം. പിന്നെ ചതുര്‍വിംശതി സംസ്ക്കാരസമ്പന്നനായ ഒരു 
ഗുരുവിന്റെ ആശ്രമത്തില്‍ പോയി താമസിക്കണം. അവിടെ 
ഗുരുവിനെ ശുശ്രൂഷിച്ച്‌ സ്വശാഖ അഭ്യസിക്കണം. പിന്നെ 
സര്‍വ വിദ്യകളും അഭ്യസിച്ച്‌ ഗുരു ശുശ്രൂഷാനിരതനായി കഴി 
യണം. ഈ ഘട്ടത്തില്‍ പരിപൂര്‍ണ്ണ ബ്രഹ്മചര്യം വേണം. 
പിന്നെ ഇരുപത്തിയഞ്ചു കൊല്ലം ഗൃഹസ്ഥാശ്രമ ധര്‍മ്മം പാലി 
ക്കണം. പിന്നെ 25 വര്‍ഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച്‌ 
അതിലെ നിയമങ്ങള്‍ യഥാവിധി പാലിക്കണം. ്രഹ്മചര്യം 
നാലുവിധമെന്ന്‌ ജ്ഞാനികള്‍ പറയുന്നു. ഗാര്‍ഹസ്ഥ്യം ആറു 
വിധം. വാനപ്രസ്ഥം നാലുവിധമാണ്‌. അവയെപ്പറ്റിയെല്ലാം 
യഥാവിധി അഭ്യസിച്ച്‌ അതാതാശ്രമ ധര്‍മ്മങ്ങള്‍ നിര്‍വഹി 
ക്കണം. പിന്നെ സാധന ചതുഷ്ടയ സമ്പന്നനായി ലാകിക 
ചിന്ത വെടിഞ്ഞ്‌ മനോവാക്കായങ്ങളാല്‍ സര്‍വവിധമുള്ള ആശ 
കളെയും ഏഷണങ്ങളെയും, വാസനകളെയും സര്‍വഥാ വെടി 
യണം. ആരോടും ദ്വേഷം വഹിക്കാതെ മനസ്സിനെയും ഇന്ദ്രി 
യങ്ങളെയും ജയിച്ച്‌ സന്യാസാശ്രമത്തില്‍ തന്റെ അവ്യയമായ 
സ്വസ്വരൂപം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ധ്യാനനിര 
തനായിത്തീരുന്നതിനുശേഷം ദേഹപുരിത്യാഗം ചെയ്യുന്നവന്‍ 
മോക്ഷം പ്രാപിക്കുന്നു. ഇതാണ്‌ ഉപനിഷത്തിന്റെ അനുശാ 


സനം. 


രണ്ടാം ഉപദേശം 


1. അഥ ഹൈനം ഭഗവന്തം നാരദാ സര്‍വേ ശാനനകാ 
ദയേഃ പ്രച്ശുഃ!! ഭോ ഭഗവന്‍ സന്യാസവിധിം നോ 
ബ്രുഹീതി. താനവലോക്യ നാരദസ്തത്‌ സ്വരൂപം 
സര്‍വം പിതാമഹമുഖേനൈവ ജ്ഞാതുചിത 
മിത്യുക്ത്വാ സ്രതയാഗ പൂര്‍ത്ത്യനന്തരം തൈഃ സഹ 
സത്യലോകംഗത്വാ വിധിവത്‌ ്രഹ്മനിഷ്ഠാപരം 
പരമേഷ്ഠിനം തത്വാ സ്തുത്വാ യഥോചിതം തദാജ്ഞ 
യാതൈഃ സഹോപവിശ്യ നാരദഃ പിതാമഹമുവാച. 
“ഗുരുസ്ത്വം ജനകസ്ത്വം സര്‍വ വിദ്യാരഹസ്യജ്ഞഃ 
സര്‍വജ്ഞ സ്ത്വമതോ മത്തോ മദിഷ്ടം രഹസ്യമേകം 
വക്തവ്യം; തദ്വിനാ, മദഭിമതരഹസ്യം വക്ത്വം കഃ 
സമര്‍ത്ഥഃ? കിമിതി ചേത്‌ പരിര്രാജ്യ സ്വരൂപ്രകമം 
നോബ്രുഹീതി നാരദേന പ്രാര്‍ത്ഥിതഃ പരമേഷ്ഠീ 
സർവതഃ സര്‍വാനവലോക്യ മുഹൂര്‍ത്തമാര്രം സമാ 
ധിനിഷ്ഠോഭൂത്വാ സംസാരാര്‍ത്തി നിവൃത്യന്വേഷണ 


P 


ഇതി നിശ്ചിത്യ നാരദമവലോക്യ തമാഹ പിതമഹം:- 
പുരാമത്‌ പുത്രപുരുഷ സൂക്തോപനിഷദ്രഹസ്യ 
്രകാരം നിരതിശയാകാരാവലംബിനാ വിരാട്‌ 
പുരുഷേണോപദിഷ്ടം രഹസ്യം തേ വിവിച്യോച്യതേ 
തത്കമമതി രഹസ്യം ബാഡമവഹിതോ ഭൂത്വാശ്രൂ 
യതാം.” 


അനന്തരം ശൌനകാദി മഹര്‍ഷിമാര്‍ എല്ലാവരും കൂടി 

ഭഗവാന്‍ നാരദനോടു പറഞ്ഞു:- “പ്രഭോ ഞങ്ങള്‍ക്ക്‌ സന്യാ 
സവിധി പറഞ്ഞു തരണം”. ഇതുകേട്ട്‌ നാരദന്‍ സന്തുഷ്ട 
നായി കൃപയോടെ പറഞ്ഞു:- “സന്യാസത്തിന്റെ പൂര്‍ണ്ണ സ്വരൂ 
പത്തെപ്പറ്റി പിതാമഹനായ ബ്രഹ്മാവിന്റെ മുഖത്തില്‍നിന്നും 
തനനെ കേള്‍ക്കുകയാണ്‌ ശ്രേയസ്കരം.” പിന്നെ യാഗസമാ 
പ്തിക്കുശേഷം എല്ലാവരെയും കൂട്ടി നാരദന്‍ ്രഹ്മലോകത്തു 
ചെന്ന്‌ ബ്രഹ്മധ്യാനപരായണനായിരുന്ന പരമേഷ്ഠിയായ 
ബ്രഹ്മാവിനെ നമസ്കരിച്ച്‌ സ്തുതിച്ചു. ്രഹ്മാവ്‌ എല്ലാവ 
രെയും യഥായോഗ്യം ആസന്നോപവിഷ്ഠരാകാന്‍ നിര്‍ദ്ദേശി 
ച്ചു. അപ്പോള്‍ നാരദന്‍ ബ്രഹ്മാവിനോടു പറഞ്ഞു. “ബ്രഹ്മന്‍, 
അങ്ങ്‌ ഞങ്ങളുടെ ഗുരുവും, പിതാവും, സര്‍വജ്ഞനും, സര്‍വ 
വിദ്യാ വല്ലഭനുമാണല്ലോ. അതിനാല്‍ സദയം എനിക്കറിയേണ്ട 
ഒരു രഹസ്യം പറഞ്ഞുതരണം. ഈ രഹസ്യം എനിക്കു മന 
സ്സിലാക്കും വിധം പറഞ്ഞുതരാന്‍ മറ്റാരുമില്ല. എന്റെ ആഗ്രഹം 
സാധിപ്പിക്കാന്‍ സന്നദ്ധനെങ്കില്‍ സന്യാസത്തിന്റെ സ്വരൂപ 
ക്രമങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങള്‍ക്കെല്ലാവര്‍ക്കും 
വേണ്ടി ഉപദേശിക്കുക.” നാരദന്റെ അഭ്യര്‍ത്ഥനകേട്ട്‌ ബ്രഹ്മാവ്‌ 
ഒന്നു കടാക്ഷിച്ച ശേഷം അല്പസമയം സമാധിസ്ഥനായിരു 
ന്നു. പിന്നെ ജനനമരണരൂപമായ ഈ പ്രപഞ്ചിക ദുഃഖങ്ങ 
ളില്‍നിന്നും മോചനം നേടാനുള്ള ഉപായമെന്തെന്ന്‌ ചിന്തി 
ക്കാന്‍ തുടങ്ങി. പിന്നെ കണ്ണുതുറന്ന്‌ നാരദനെ നോക്കി 
പറഞ്ഞു:- “നാരദ, പണ്ട്‌ പുരുഷസൂക്തത്തിലും ഉപനിഷ 
ത്തിലും പ്രതിപാദിക്കപ്പെട്ടിരുന്ന നിഗൂഡ രഹസ്യങ്ങള്‍ക്കനു 
കൂലമായി സര്‍വശ്രേഷ്ഠനും ദിവ്യനുമായ വിരാട്‌ പുരുഷന്‍ 
എനിക്ക്‌ ഉപദേശിച്ചതു തന്നെ ഞാന്‍ നിങ്ങള്‍ക്കുകം ഉപദേ 
ശിച്ചു തരാനുദ്ദേശിക്കുന്നു.” 


2. ഭോ നാരദ, വിധിവദാദാവനുപനീതോപനയനാ 
നന്തരം തത്‌ സത്കുലപ്രസൂതഃ പിതൃമാത്യ വിധേയഃ 
പിതൃസമീപാദന്യത്രേ സത്‌ സ്മ്മ്രദായ സ്ഥം ശ്രദ്ധാ 
വന്തം സത്കുലഭവം ശ്രോത്രിയം, ശാസ്ത്രോവാ 
ത്സല്യം ഗുണവന്തമകുടിലം സദ്ഗുരുമാസാദ്യ നത്വാ 
യഥോപയോഗ ശുശ്രൂഷാപൂര്‍വകം സ്വാഭിമതം 
വിജ്ഞാപ്യ ദ്വാദശവര്‍ഷ സേവാപുരഃ സരം സര്‍വവി 
ദ്യാഭ്യാസം കൃത്വാ തദനുജ്ഞയാ സ്വകുലാനുരപാഭി 
മത കന്യാം വിവാഹ്യ പഞ്ചവിംശതി വല്‍സരം ഗുരു 
കുലവാസം കൃത്വാഥ ഗുര്‍വനുജ്ഞയാ ഗൃഹസ്ഥോ 
ചിതകര്‍മ കുര്‍വന്ദിര്‍ (്രാഹ്മണ്യ നിവൃത്തിമേത്യ 
സ്വവംശവൃദ്ധികാമഃ പുത്രമേകമാസാദ്യ ഗാര്‍ഹസ്ഥ്യോ 
ചിത പഞ്ചവിംശതി വത്സരം തീര്‍ത്ലാതതഃ പഞ്ചവിം 
ശതി വത്സര പര്യന്തം ധ്രിഷവണമുദക സ്പര്‍ശന 
പൂര്‍വകം ചതുര്‍ത്ഥകാലമേകവാരമാഹാരമാഹരന്നായ 


മേക ഏവ വനസ്ഥോ ഭൂത്വാ പുര്രഗാമപ്രാക്തന പു 
ഞ്ചാരം വിഹായ നികിര വിരഹിതതദാശ്രിത കര്‍മോ 
ചിത കൃത്യം നിര്‍വര്‍ത്യ ദൃഷ്ട ്രവണ വിഷയ 
വൈതൃഷ്ണ്യമേത്യ ചത്വാരിംശത്‌ സംസ്കാ 
രസമ്പന്നഃ സര്‍വതോ വിരക്തശ്ചിത്ത ശുദ്ധിമേതൃ 
ആശാസൂയേര്‍ഷ്യാഹംകാരം ഭഗ്ധ്വാ സാധനചതു 
ഷ്ടയ സമ്പന്നഃ സന്യസ്തുമര്‍ഹതിത്യുപനിഷത്‌. 


“നാരദ, സന്യാസത്തിന്റെ സ്വരൂപവും ക്രമവും ഏറ്റവും 
രഹസ്യമാണ്‌. ഞാന്‍ അതു പറയാം. ശ്രദ്ധയോടെ കേള്‍ക്കു 
ക. ഉന്നത കുലജാതനും മാതാപിതാക്കളുടെ ആജ്ഞാനു 
വര്‍ത്തിയുമായ ഒരു ബാലന്‍ ഉപനീതനായില്ലെങ്കില്‍ ആദ്യ 
മായി അവനെ ഉപനയനം ചെയ്യിക്കണം. പിന്നീട്‌ ആ ബാലന്‍ 
മാതാപിതാക്കളെ പിരിഞ്ഞ്‌ ശ്രദ്ധാവാനും സത്കുലജാതനും 
ശ്രോത്രിയനും ശാസ്ത്രജ്ഞനും ഗുണവാനും ആര്‍ജവബു 
ദ്ധിയുമായ ഒരുസദ്ഗുരുവനെ സമീപിച്ച്‌ ഗുരുകുലവാസമനു 
ഷ്ഠിക്കണം. ഗുരുശുശ്രൂഷാ തത്പരനായി അദ്ദേഹത്തിന്റെ പാദ 
ങ്ങളില്‍ വീണു നമസ്കരിച്ച്‌ ആഗ്രഹം അദ്ദേഹത്തെ അറിയി 
ക്കണം. പിന്നെ ഗുരുവിന്റെ ആജ്ഞാനുസരണം വെളിയില്‍ 
പന്ത്രണ്ടു വര്‍ഷക്കാലം ഗുരുശുശ്രൂഷ ചെയ്ത്‌ സര്‍വ വിദ്യ 
കളും അഭ്യസിക്കണം. അധ്യയനം പൂര്‍ണ്ണമായാല്‍ സ്വകുല 
ത്തിന്നനുരുപയും മനസ്സിനിണങ്ങിയവളുമായ ഒരു കന്യകയെ 
ഗുരുവിന്റെ ആജ്ഞാനുസരണം വിവാഹം ചെയ്ത്‌ ഇരുപ 
ത്തിയഞ്ചുവര്‍ഷം ഗൃഹസ്ഥാശ്രമിയായി കഴിയണം. സ്വവംശ 
വൃദ്ധിയെ മാത്രം ലാക്കാക്കി പുത്രോല്പാദനം ചെയ്യണം. ഇരു 
പത്തിയഞ്ചു വര്‍ഷം കഴിഞ്ഞാല്‍ വാന്രപസ്ഥം സ്വീകരിച്ച്‌ 
അതില്‍ തന്നെ ഇരുപത്തിയഞ്ചു വര്‍ഷം ചിലവഴിക്കണം. 
ത്രിസന്ധ്യകളിലും സ്നാനം ചെയ്യുകയും പകല്‍ നാലാം യാമ 
ത്തില്‍ ഒരിക്കല്‍ മാത്രം ആഹാരം കഴിക്കുകയും വേണം. 
ഗ്രാമവും പട്ടണവും പരിചയമാര്‍ഗ്ഗങ്ങളും ഉപേക്ഷിച്ച്‌ ഏകാ 
കിയായി വനത്തില്‍ തന്നെ കഴിയണം. ഉഴുതുവിതയ്ക്കാന്‍ 
ശ്രമിക്കാതെ കിട്ടുന്ന അരിയോ മറ്റോ ശേഖരിച്ച്‌ അതുകൊ 
ണ്ടുമാര്രം ആശ്രമധര്‍മ്മം നിറവേറ്റി ഐഹികപാരത്രികങ്ങ 
ളായ സുഖഭോഗങ്ങളില്‍ തികച്ചും വൈരാഗ്യം കലര്‍ന്ന്‌ നാല്പ 
തുവിധം സംസ്കാരം കൈകൊണ്ട്‌ ചിത്തത്തെ സര്‍വഥാ 
ശുദ്ധമാക്കി വെയ്ക്കണം. ആശ, അസൂയ, ഈര്‍ഷ്യ, അഹ 
ങ്കാരം ഇവ നിശ്ശേഷം കൈവിട്ടു സാധനചതുഷ്ടയ സമ്പന്ന 
നായവനാണ്‌ സന്യസിക്കുവാന്‍ അര്‍ഹനായിട്ടുള്ളത്‌ എന്ന്‌ 
ഉപനിഷത്ത്‌ അനുശാസിക്കുന്നു. 


മുന്നാം ഉപദേശം 


11 അഥ ഹൈനം നാരദഃ പിതാമഹം പ്രപച്ഛ്‌- “ഭഗ 
വന്‍, കേന സംയന്യാസാധികാരി വേത്യേപമാദന 
സംന്യാസാധികാരിണം നിരുപ്യ പശ്ചാത്‌ സന്യാസ 
വിധിരുച്യതേ. അവഹിതഃ ശൃണുഃ അഥ ഷണ്ഡഃ 
പരിതോ അംഗവികലഃ സ്ത്രൈണോ ബധി 
രോര്‍ഭതോ മുകഃ പാഷണ്ഡശ്ച്ക്രീ ലിംഗീ വൈഖാ 
നസ ഹരദ്വിജ ഭൃതകാധ്യാപകഃ ശിപിവിഷ്ടോ അന 
ഗ്നികോ വൈരാഗ്യവന്തോപ്യേതേ ന സംന്യാസാര്‍ഹഃ 


_ 


N 


ഇ 


സംന്യസ്തായദ്യപി മഹാവാക്യോപദേശേനാധികാ 7. അകര്‍മ മന്ത്രഹിതം നാതോമന്ത്രം ne 


രിണഃ പൂര്‍വ സംന്യാസീ പരമഹംസാധികാരീ 


അനന്തരം നാരദന്‍ (്രഹ്മാവിനോടു ചോദിച്ചു:- 
“ഭഗവന്‍, സന്യാസം സ്വീകരിക്കേണ്ടതെങ്ങനെയാണ്‌? അതിന്‌ 
അധികാരി ആരാണ്‌? ദയവായി അതിനെപ്പറ്റി പറഞ്ഞു തരൂ.” 
ബ്രഹ്മാവ്‌ പറഞ്ഞു:- “സന്യാസം സ്വീകരിക്കാനുള്ള അധി 
കാരി ആരാണെന്ന്‌ പറയാം. അതിനുശേഷം സംന്യാസവിധി 
യെപ്പറ്റി ചിന്തിക്കാം. നപുംസകന്‍, പതിതന്‍, അംഗവികലന്‍, 
സ്ത്രൈണന്‍, ബധിരന്‍, ബാലകൻ, മുകന്‍, പാഷണ്ഡന്‍, 
ചക്രി, ലിംഗീവേതനം പറ്റുന്ന അധ്യാപകന്‍, ശിപിവിഷ്ഠന്‍, 
അയാജ്ഞികന്‍ എന്നിവര്‍ വിരക്തരാണെങ്കില്‍ തന്നെയും 
സന്യാസത്തിനധികാരികളല്ല. മുമ്പേ തന്നെ സന്യാസാശ്രമ 
ത്തിനനുകൂലമായ അനുഷ്ഠാനം ചേര്‍ന്നവനേ അതില്‍ പ്രവേ 
ശിക്കാന്‍ യോഗ്യതയുള്ളൂ. 


1. പരേണൈവാത്മനശ്ചാപി പരസ്ധ്യൈെ വാത്മനം തഥാ 
അഭയം സമവാപ്നോതി സ പരി വ്രാഡിതി സ്മൃതിഃ 


2. ഷണ്ഡോ/ വികലോപ്യന്ധോ ബാലകശ്ചാപി 
പാതകീ 


പതിതശ്ച പരദ്വാരീ വൈഖാനസ ഹരദ്വിജ 


3. ചക്രിലിംഗീച പാഷണ്ഡി ശിപി വിഷ്ടോഴ/ 
പൃനഗ്നികഃ 


ദ്വ്ര്രി വാരേണ സംന്യസ്തോ ഭൃതകാധ്യാ 
പകോ/പിവാ 


ഏതേ നാര്‍ഹന്തി സന്യാസമാതുരേണ വിനാക്രമം. 


ഭയമില്ലാത്തവന്‍ ആരെയും ഭയപ്പെടുത്താത്തവന്‍ അങ്ങ 
നെയുള്ളവനെയാണ്‌ സ്മൃതികല്‍ പരിര്വാജകനെന്നു പറയു 
ന്നത്‌. ഷണ്ഡനും, വികലാംഗനും, അന്ധനും, ബാലനും, 
പാതകിയും, പതിതനും, പരദാംഗാമിയും, വൈഖാനസനായ 
ബ്രാഹ്മണനും, ച്രകിയും, ലിംഗിയും, പാഷണ്ഡനും, ശിപി 
വിഷ്ടനും, അയാജ്ഞികനും, വേതനം പറ്റുന്ന അധ്യാപക 
നും, രണ്ടോ മൂന്നോ തവണ സംന്യാസം സ്വീകരിച്ച്‌ കഴിഞ്ഞ 
വനും ആതുരസന്യാസികളാകാം എന്നാല്‍ അവര്‍ ക്രമസ 
ന്യാസത്തിനര്‍ഹരല്ല. 


4.ആതുരകാലഃ കഥമാര്യസമ്മതഃ പ്രാണസ്്യോത്‌ 
ക്രമണാസന്ന 


കാലസ്ത്വാതുരസംജ്ഞികഃ നേതരസ്ത്വാ തുരഃ 
കാലോ 


മുക്തിമാര്‍ഗ്ഗ ഗ്രവര്‍ത്തകഃ 


5. ആതുരേ അപി ച സംന്യാസേ തത്തന്മന്ത്ര 
പുരഃസരം 
മന്ത്രാവൃത്തിം ച കൃത്വൈവ സംന്യസേത്‌ വിധി 
വത്‌ ബുധഃ 

6. ആതുരേ അവിക്രമേ വാപി പ്രൈഷദഭോ ന 
കുത്രചിത്‌. 


ന മന്ത്രം കര്‍മ രഹിതം കര്‍മ്മ മന്ത്രമപേക്ഷതേ 


മന്ത്രം വിനാ കര്‍മ കുര്യാത്‌ ഭസ്മന്യാഹുതി 
വദ്ഭവേത്‌. 
8. വിധ്യുക്ത കര്‍മ്മസംക്ഷേപാത്‌ സംന്യാസസ്ത്വാ 
തുരഃ സ്മൃതഃ 
തസ്മാദാതുര സന്യാസേ മന്ത്രാവൃത്തി വിധീര്‍ മ്മുനേ 


ആതുര സന്യാസത്തിന്റെ സമയമേതെന്നു ചോദിച്ചാല്‍ 
മരണകാലത്ത്‌ പ്രാണപ്രയാണസമയമെന്ന്‌ പറയണം. മറ്റൊരു 
സമയവും ശരിയല്ല. ശരിയായ സമയത്ത്‌ ആതുര സന്യാസം 
കൈവന്നാല്‍ അതുകൊണ്ടുതന്നെ മുക്തി ലഭിക്കും. ഈ 
ആതുര സന്യാസം ഗ്രഹിക്കണമെന്നാഗ്രഹമുള്ളവര്‍ ശസ്ത്രോ 
ക്തമായ മന്ത്രങ്ങള്‍ ഉച്ചരിച്ച്‌ യഥാവിധി ആവശ്യമുള്ള കര്‍മ്മ 
ങ്ങളനുഷ്ഠിച്ച്‌ മന്ത്രപൂര്‍വ്വം സന്യാസം സ്വീകരിക്കണം. ആതു 
രസന്യാസത്തിനും ക്രമസന്യാസത്തിനും വിധാനത്തില്‍ മാറ്റ 
മില്ല. കാരണം, കര്‍മ്മം മന്ത്രപ്രേരിതമാണ്‌. ഓരോ മന്ത്രവും 
കര്‍മ്മവുമായി ബന്ധിച്ചതാണ്‌. സമന്ത്രമല്ലെങ്കില്‍ ഒരു കര്‍മ്മ 
വും യഥാര്‍ത്ഥകര്‍മ്മമാവില്ല. അതിനാല്‍ മന്ത്രം കൈവിടരു 
ത്‌. മന്ത്രം കൂടാതെയുള്ള കര്‍മ്മം തീ തൊട്ടതിനുശേഷം ചാമ്പ 
ലില്‍ അര്‍പ്പിക്കുന്ന ആഹുതിപോലെയാണ്‌. ശാസ്ത്രപകാര 
മുള്ള കര്‍മ്മങ്ങള്‍ സംക്ഷേപിച്ചു ചെയ്താല്‍ ആതുര സന്യാ 
സക്രിയ പൂര്‍ണ്ണമാകുന്നു. അതിനാല്‍ അതില്‍ മന്ത്രാവൃത്തി 


ആവശ്യമാണ്‌. 
9. ആഹിതാഗന്നിര്‍വിരക്തശ്ചേത്‌ ദേശാന്തര ഗതോയദി 


പ്രാജാപത്രേഷ്ഠി മപ്സ്വേവ നിര്‍വ്യത്യൈവാഥ 
സാന്യസേത്‌ 


10. മനസാ വാഥ വിധ്യുക്ത മന്ത്രാ വൃത്യാഥവാജലേ 
ശ്രുത്യനുഷഠാനമാര്‍ഗ്ഗേണ കര്‍മ്മാനുഷ്ഠാനമേവ വാ 


1. സമാപ്യ സന്യസേ ദ്വിദ്വന്നോ ചേത്‌ 
പാതിത്വമാപ്നുയാത്‌ 


12. യദാ മനസീ സംജാതം വൈതൃഷ്ണ്യം 
സര്‍വവസ്തുഷ്ഠ 
തദാ സന്യാസമിച്ഛേത പതിതഃ സ്മാദ്വിപര്യയോ 


13. വിരക്തഃ പ്രജേത്ധീമാന്‍ സരക്തസ്തു 
ഗൃഹേവസേത്‌ 


സരാഗോ നരകം യാതി പ്രരവജന്‍ഹി ദ്വിജാധമഃ 


അഗ്നിഹോത്രമാചരിക്കുന്നവന്‍ അന്യദേശഗമനം ചെയ്യു 
കയും അവിടെ വെച്ച്‌ വിരക്തനാക്കുകയും ചെയ്താല്‍ ജല 
ത്തില്‍ പ്രാജാപത്യേഷ്ടികര്‍മ്മം ചെയ്ത്‌ സംന്യാസം സ്വീക 
രിക്കാം. ഈ പ്രാജാപത്യ യോഗം മനസ്സുകൊണ്ടോ യഥാവി 
ധിമന്ത്ം കൊണ്ടോ വേദോക്തവിധിപ്രകാരമോ വേണം 
ഇങ്ങനെ ചെയ്തതിനുശേഷം മാത്രമേ സന്യാസം സ്വീകരി 
ക്കാവൂ. അല്ലാത്തപക്ഷം സ്വധര്‍മ്മത്തില്‍നിന്ന്‌ അധഃപതിക്കു 
ന്നു. യഥാര്‍ത്ഥമായ വിരക്തി തോന്നിയാല്‍ മാത്രമേ സന്യാസം 
സ്വീകരിക്കാന്‍ ആഗ്രഹം പ്രകടിപ്പിക്കാവു. അതിനു വിപരീ 
തമായ പ്രവര്‍ത്തനം മനുഷ്യനെ അധഃപതിപ്പിക്കും. 


P 


വൈരാഗ്യം വന്നിട്ടേ സന്യാസം സ്വീകരിക്കാവൂ. മനസ്സില്‍ 
രാഗം അവശേഷിക്കുന്നുവെങ്കില്‍ ഗൃഹത്തില്‍ തന്നെ കഴിയ 
ണം. മനസ്സില്‍ രാഗം അവശേഷിക്കേ സന്യാസം സ്വീകരി 
ക്കുന്ന ദിജാധരന്‍ നരകത്തില്‍ പതിക്കുന്നു. 


14. യസൈയൈതാനി സുഗുപ്താനി ജിഹ്വോപസ്ഥോ 
ദരം കരഃ 


സന്യസേദകൃതോദ്വാഹോ ബ്രാഹ്മണോ ബ്രഹ്മ 
ചര്യവാന്‍. 


15. സംസാരമേവ നിഃസാരം ദൃഷ്ട്വാ സാരദി ദൃക്ഷയാ 
പ്രരവജത്യകൃതോദ്വാഹഃ പരം വൈരാഗ്യമാഗ്രിതഃ 


16. പ്രവൃത്തി ലക്ഷണം കര്‍മ ജ്ഞാനംസന്യാ 
സലക്ഷണം 


തസ്മാതജ്ഞാനം പുരസ്കൃത്യ സംന്യസേദിഹ 
ബുദ്ധിമാന്‍. 


നാക്ക്‌, ഉപസ്ഥം, വയറ്‌, കൈകള്‍ തുടങ്ങിയ ഇന്ദ്രിയ 
ങ്ങളെ ജയിച്ചിട്ടുള്ളവനും അവിവാഹിതനും ബ്രഹമചര്യ 
സമ്പന്നനുമായ ബ്രാഹ്മണന്‍ സംന്യാസം സ്വീകരിക്കാം. 
സംസാരം മിഥ്യയെന്നു കരുതി സാരവസ്ത ഗ്രഹിക്കാന്‍ ആഗ്ര 
ഹത്തോടെ ജ്ഞാനിയായവന്‍ പൂര്‍ണ്ണ വിരക്തനായി അവി 
വാഹിതനായിരിക്കെ തന്നെ സംന്യാസം സ്വീകരിക്കുന്നു. 
കര്‍മ്മം പ്രവൃത്തിയുടെയും ജ്ഞാനം സന്യാസത്തിന്റെയും 
പ്രധാന ലക്ഷണങ്ങളാണ്‌. അതിനാല്‍ ബുദ്ധിമാനായ വ്യക്തി 
ജ്ഞാനം ലക്ഷ്യമാക്കിക്കൊണ്ടുവേണം സന്യാസം സ്വീകരി 
ക്കാന്‍. 


17. യദാ തു വിദിതം തത്വം പരംപ്രഹ്മ സനാതനംഃ 


തദൈകദണ്ഡം സംഗൃഹ്യ സോപവീതാം 
ശിഖാം ത്യജേത്‌. 


18. പരമാത്മനി യോ രക്തഃ വിരക്തോ /പരമാത്മനി 


സര്‍വൈഷണാവിനിര്‍മുക്തഃ സഭൈക്ഷം 
ഭോക്തുമുര്‍ഹതി. 


19. പൂജിതോ വന്തിതശ്ചൈവ സുപ്രസന്നോ യഥാ 
ഭവേത്‌ തഥാചേത്താഡ്യമാനസ്തു തദാ ഭവതി 
ഭൈക്ഷഭുക്ക്‌ 


20. അഹമേവാക്ഷരം ബ്രഹ്മ വാസുദേവാഖ്യമദ്വയം 


ഇതിഭാവോ ധ്രുവോ യസ്യ തദാ ഭവതി 
ഭൈക്ഷഭുക്‌. 


21. യാസ്മിന്‍ ശാന്തിഃശമഃ ശാചം സത്യം സന്തോഷ 
ആര്‍ജവം അകിംചനദംഭശ്ച സ കൈവല്യാശ്രമേ 
വസേത്‌ 


22. യദാ ന കരുതേ ഭാവം സര്‍വഭൂതേഷ്ഠ പാപകം 
കര്‍മ്മണാ മനസാ വാച തദാഭവതി ഭൈക്ഷഭുക്ക്‌ 
23. ദശലക്ഷണകം ധര്‍മ്മമനുതിഷ്ഠന്‍ സമാഹിതഃ 


വേദാന്തന്‍ വിധിവത്ശ്രുത്വാ സംന്യസേദ 
ന്യണോ ത്വിജഃ 


പരമതന്മാത്മകമായ സനാതന ബ്രഹ്മജ്ഞാനം se 

ച്ചാല്‍ ഏകദണ്ഡദാരിയായി പൂണൂലും ശിഖയും കൈവെടി 
യണം. പരമാത്മാവില്‍ അനുരുക്തനും തദ്ഭിന്നമായ സകല 
തിലും വൈരാഗ്യവും ഉള്ളവനും ഏഷണത്രയരഹിതനും 
മാത്രമേ ഭിക്ഷാന്നം ആശിക്കുവാന്‍ അര്‍ഹതയുള്ളൂ. ആത്മ 
പ്രശംസ ആദരം ഇവകൊണ്ടും സാധാരണ മനുഷ്യന്‍ പ്രസ 
ന്നനാകുമ്പോള്‍ താഡിക്കപ്പെട്ടതിനു ശേഷവും അത്‌ പ്രസ 
ന്നതയ്ക്കിടനല്‍കുന്നെങ്കില്‍ മാത്രമേ ഭിക്ഷാന്നം ആശിക്കു 
വാന്‍ അര്‍ഹതയുള്ളൂ. താന്‍ അക്ഷര്രബഹ്മം തന്നെയെന്നു 
വിശ്വസിക്കാന്‍ കഴിയുന്നവനേ ഭിക്ഷാന്നം ഭക്ഷിക്കാനധികാ 
രമുള്ളൂ. ശക്തി, ശ്രമം, ശമം, ശചം, സന്തോഷം, സത്യം 
സാരള്യം ദംഭമില്ലായ്മ ധനത്തില്‍ അനാസക്തി എന്നിവയോ 
ടുകൂടിയവനുമാത്രമേ സന്യാസാശ്രമപ്രവേശനത്തിന്‌ അര്‍ഹ 
തയുള്ളൂ. സന്യാസിക്ക്‌ മനസാ വാചാ കര്‍മ്മണാ ഒന്നിനോടും 
ഈര്‍ഷ്യ ഇല്ലാതിരിക്കണം. ഇങ്ങനെയുള്ള വിശിഷ്ട മനോ 
ഭാവം കൈകൊണ്ട്‌ ഏകാഗ്രചിത്തനായി ഉപനിഷത്തുകള്‍ 
ശ്രവിച്ച്‌ ബ്രഹ്മചര്യമനുഷ്ടിച്ച്‌ സ്വാധ്യായം ചെയ്യുന്ന ജൂഷി 
ജണവിമുക്തനാകുന്നു. സന്യാസം സ്വീകരിക്കേണ്ടത്‌ യജ്ഞാ 
നുഷ്ഠാനത്താല്‍ ദേവന്മാരോടുള്ള ണത്തില്‍ നിന്നും 
പുത്രോത്പത്തി മുഖേന പിതൃക്കളോടുള്ള ജൂണത്തില്‍ നിന്നും 
മുക്തനായതിനു ശേഷമാണ്‌. 


24. ധൃതിഃ ക്ഷമാ ദമോ/സ്തേയം ശചമി 
ന്രിയനിഗ്രഹഃ 


ധീര്‍ വിദ്യാ സത്ൃമക്രോഥോ ദശകം ധര്‍മ്മലക്ഷണം. 


25. അതീതാന്ന നസ്മരേദ്‌ ഭോഗാന്‍ ന തഥാ 
നാഗതാനപി 


പ്രാപ്താംശ്ച നാഭിനന്ദേദ്യഃ സ കൈവല്യാ 
ശ്രമേ വസേത്‌ 


26. അന്തഃസ്ഥാനിീന്ദ്രീയാണ്യന്തര്‍ബഹിഷ്ഠാന്‍ 
വിഷയാന്‍ ബഹിഃ 


ശക്നോതിയഃ സദാ കര്‍ത്തും സ കൈവല്യാ 
ശ്രമേ വസേത്‌ 


27. പ്രാണേ ഗതേ യഥാ ദേഹഃ സുഖം ദുഃഖം ന 
വിന്ദതിതഥാചേത്‌ പ്രാണയുക്തോ പി സ കൈവല്യാ 
ശ്രമേവസേത്‌. 


ധൃതി, ക്ഷമ, ദമം, അസ്തേയം, ശാചം, ഇന്ദ്രിയനിഗ്ര 
ഹം, ധീ വിദ്യ, സത്യം, അക്രോധം ഇവ പത്താണ്‌ ധര്‍മ്മ 
ത്തിന്റെ ലക്ഷണം. കഴിഞ്ഞ കാലത്ത്‌ അനുഭവിച്ചിട്ടുള്ള ഭോഗ 
ങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ ഇപ്പോള്‍ അനുഭവിച്ചുകൊണ്ടിരി 
ക്കുന്നവയെ സ്വാഗതം ചെയ്യുകയോ ഭാവിയില്‍ ലഭിക്കാനിട 
യുള്ള ഭോഗങ്ങള്‍ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനാണ്‌ 
സന്യാസാശ്രമത്തില്‍ വസിക്കാന്‍ യോഗ്യന്‍. അന്തഃസ്ഥാനീ 
യങ്ങളായ ഇന്ദ്രീയങ്ങള്‍ക്കും ബാഹ്യാന്ത രീകവിഷയങ്ങള്‍ക്കും 
മനസ്സില്‍ സ്ഥാനം കൊടുക്കാതിരിക്കാന്‍ കഴിവുള്ളവനാണ്‌ 
സന്യാസാശ്രമത്തിന്‌ അധികാരി. പ്രാണന്‍ വെടിഞ്ഞ ശരീര 
ത്തിന്‌ സുഖദുഃഖാനുഭവം ഉണ്ടാകാത്തതുപോലെ തന്നെ 


2 


പ്രാണനിരിക്കുമ്പോഴും സുഖദുഃഖങ്ങള്‍ ബാധിക്കാത്തവനാണ്‌ 
സന്യാസിയാകാന്‍ യോഗ്യന്‍. 


28. കൌപീനയുഗളം കന്ഥാ ദണ്ഡ ഏക പരിഗ്രഹഃ 
യതേഃ പരമഹംസസ്യ നാധി കം തു വിധീയതേ 
29. യദി വാ കുരുതേ രാഗാദധികസ്യ പരിഗ്രഹം 
രരവം നരകം ഗത്വാ തിര്യഗ്യോനിഷു ജായതേ 
30. വിശീര്‍ണാന്യമലാന്യേവ ചേലാനി ഗ്രഥിതാനി തു 


കൃത്വാ കന്ഥം ബഹിര്‍വാസോ ധാരയേദ്ധാതുര 
ഞ്ജിതം 


31. ഏകവാസാ അവാസാ വാ ഏക ദൃഷ്ടിരലോലുപഃ 
ഏക ഏവ ചരേന്നിത്യം വര്‍ഷാസ്ധവേകത്ര സംവസേത്‌ 
32. കുടുംബം പുത്രദാരാംശ്ച വേദാംഗാനി ച സർവശഃ 


യജ്ഞം യജ്ഞോപവീതം ച ത്യക്ത്വാ ഗുഡഃശ്ചരേ 
ദൃതിഃ 


രണ്ടു കൌപീനം ഒരു പഴന്തുണി ഒരു വടി എന്നിവ 
സന്യാസി സ്വീകരിക്കണം. ഇതില്‍ കൂടുതല്‍ പാടില്ല. അത്യാ 
ശയാല്‍ കൂടുതല്‍ വസ്തുക്കള്‍ ഗ്രഹിച്ചാല്‍ മരണാനന്തരം 
രാരവനരകത്തില്‍ പതിച്ചു. പശു പക്ഷ്യാദി തിര്യക്‌ യോനി 
കളില്‍ ജനിക്കുന്നു. ശീത വര്‍ഷാദികളില്‍നിന്നും മോചന 
ത്തിന്‌ ജീര്‍ണ്ണിച്ച ശുദ്ധവസ്ത്രങ്ങള്‍ കൂട്ടിത്തച്ച്‌ വസ്ത്രമാക്ക 
ണം. പിന്നെ വിജനസ്ഥലത്ത്‌ താമസിക്കണം. ആവശ്യമെങ്കില്‍ 
കാഷായവസ്ത്രം ധരിക്കാം. ഏക വസ്ത്രധാരിയായോ നഗ്ന 
നായോ കഴിയാം. കണ്ണ്‌ അങ്ങുമിങ്ങും പായിക്കാതെ ഒരിടത്തു 
റപ്പിക്കണം. മനസ്സില്‍ ഒരുവിധ ആഗ്രഹത്തിനും ഇടകൊടു 
ക്കരുത്‌. ഏകനായി മാത്രം സഞ്ചരിക്കണം. സ്ത്രീ, പുരുഷന്‍, 
കുടുംബം, വേദാംഗഗ്രന്ഥങ്ങള്‍, യജ്ഞം, യജേഞാപവീതം 
ഇവ സര്‍വഥാ വെടിയണം. ഇങ്ങനെയുള്ള സന്യാസി തന്റെ 
മഹത്വം പറഞ്ഞുകൊണ്ടു നടക്കാതെ യാത്ര ചെയ്യണം. 


33. കാമഃ ക്രോധസ്തഥാദര്‍പ്പോ ലോഭ 
മോഹദയശ്ചയേ 


താംസ്തു ദോഷാന്‍ പരിത്യജ്യ പരി്വാണ്‍ 
നിര്‍മ്മമോ ഭവേത്‌. 


34. രാഗദ്വേഷവിയുക്താത്മാ സമലോഷ്ഠാ 
ശ്മ കാഞ്ചനഃ 


പ്രാണി ഹിംസാനിവൃത്തശ്ച മുനിഃസ്യാത്‌ 
സര്‍വ നിസ്മൃഹഃ 


35. ഭംഭാഹങ്കാര നിര്‍മുക്തോ ഹിംസാ പൈ 
ശൂത്യ വര്‍ജിതഃ 


ആത്മജ്ഞാനഗുണോപേതോ യതിര്‍ 
മോക്ഷമപാപ്നുയാത്‌ 


36. ഇന്ദ്രിയാണാം പ്രസംഗേന ദോഷമുച്ഛത്യ സംശയഃ 
സംനിയമ്ൃതു താന്യേവ തതഃ സിദ്ധിം നിഗച്ഛതി 
37. ന ജാതുകാമഃ കാമാനാമുപഭോഗേന ശാമൃതി 


ഹവിഷ്വാ കൃഷ്ണവര്‍ത്മേവ ഭൂത ഏവാഭി വര്‍ദ്ധതേ 


K 


38. ശ്രുത്വാ സൃഷ്ടായ ച ഭക്തായ ദൃഷ്ടാ ര്ലാത്വാ 


ചയ യോ നരഃ ന വൃഷ്യതി ഗ്ലായതി വാസവിജേഞ 
യോജിതേന്ദ്രിയഃ 


39. യസ്യ വാങ്മനസി ശുദ്ധേ സമ്യക്‌ ഗുപ്തേ ച 
സര്‍വദാ സ വൈ സര്‍വമവാപ്പനോതി വേദാന്തോ 
പഗതം ഫലം 


40. സമ്മാനാദ്‌ ബ്രാഹ്മണോ നിത്യ മുദ്വിജേത വിഷാ 


ദിവ അമൃതസ്ധ്യേവ ചാകാംക്ഷേ ഭവ മാനസ്യ സര്‍വദാ 


എല്ലാ വിധത്തിലുള്ള മമത സന്യാസി കൈ വെടിയ 
ണം. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, തുടങ്ങിയ 
ദോഷങ്ങള്‍ കൈ വിടണം. രാഗദ്വേഷാധികള്‍ അരുത്‌. 
സ്വര്‍ണ്ണവും പാറക്കല്ലും തുല്യ ദൃഷ്ടിയില്‍ കാണണം. പ്രാണി 
ഹിംസ പാടില്ല. നിസ്മൃഹനാകണം. ദംഭം, അഹങ്കാരം, ഹിംസ, 
പരനിന്ദ ഇവയില്‍ നിന്ന്‌ മുക്തനാകണം. ഈ ഗുണങ്ങളുള്ള 
സന്യാസിയാണ്‌ മോക്ഷാധികാരി. ഇന്ദ്രീയാസക്തി അനേകം 
ദോഷങ്ങള്‍ക്ക്‌ കാരണമാണ്‌. ഇന്ദ്രിയങ്ങള്‍ നിയന്ത്രണത്തിലാ 
യാല്‍ അവ സിദ്ധി പ്രദങ്ങളാണ്‌. ഭോഗോപദോഗം കൊണ്ട്‌ 
കാമവാസനകള്‍ ശമിക്കില്ല. നെയ്യ്‌ അഗ്നിയെയെന്നപോലെ 
അത്‌ അവയെ വര്‍ദ്ധിപ്പിക്കുകയേ ഉള്ളൂ. പരുഷമോ മധുരമോ 
ആയ വാക്കു കേട്ടാലും സ്വാദുള്ളതോ അല്ലാത്തതോ ആയ 
ആഹാരസാധനങ്ങള്‍ ഭക്ഷിച്ചാലും മൃദുവോ പരുഷമോ ആയ 
വസ്തുക്കള്‍ സ്പര്‍ശിച്ചാലും സുന്ദരമോ ദുര്‍ഗന്ധമോ 
ഏറ്റാലും പ്രസന്നതയോ വെറുപ്പോ ഇല്ലാതെ എല്ലാത്തിലും 


സമഭാവനയുള്ള വനാണ്‌ ജിതേന്ദിയന്‍ വിശുദ്ധ മനസ്സും 
വിശുദ്ധ വാക്കും ദോഷഹീനനുമായവനേ വേദാന്ത ശ്രവണം 
കൊണ്ടുള്ള പൂര്‍ണ്ണ ഫലം അനുഭവിക്കാന്‍ സാധിക്കൂ. 
സ്തുതി വിഷം പോലെ ഉപകാരം ചെയ്യുന്നതാണെന്നും 
ബ്രാഹ്മണര്‍ കരുതേണ്ടതുണ്ട്‌. 


41. സുഖം ഹ്യവമതഃ ശേതേ സുഖം ച 

പ്രതി ബുധ്യതേ 
സുഖം ചരതി ലോക്യേ /സ്മിന്നവമന്താ വിനശ്യതി 
42. അതിവാദാം സ്തിതി ക്ഷേതനാവമന്യേത കഞ്ചന 
നചേമം ദേഹമാശ്രിത്യ വൈരം കുപീത കോനചിത്‌. 


43. ക്രുദ്ധ്യന്തം ന പ്രതിക്രുധ്വേദ്‌ ആക്രുഷ്ട 
കുശലം വിദേത്‌ 
സപ്തദ്വാരാ വകീര്‍ണ്ണാം ച ന വാചമനൃതാം വദേത്‌ 
44. അദ്ധ്യാത്മതിരാസീനോ നിരപേക്ഷാ നിരാശിഷ 
ആത്മനൈവ സഹായേന സുഖാര്‍ത്ഥീ വിചരേദിഹ 
45. ഇന്ദ്രിയാണാം നിരോധേന രാഗദ്വേഷ ക്ഷയേണ 
ച അഹിംസയാ ച ഭൂതാനാമമൃതത്വായ കല്പതേ. 
അപമാനത്തിനിരയായ വ്യക്തി സുഖമായി ഉറങ്ങുകയും 
ഉണരുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ അവനെ 
അപമാനിച്ചവന്‍ സ്വയം നശിക്കുന്നു. ഈ ശരീരം നശ്വരമാ 


ണ്‌. അങ്ങനെയുള്ള ശരീരവുമായി ആരോടും ശ്രതുത്വം പാടി 
ല്ല. കോപിക്കുന്നവരുടെ നേര്‍ക്കും കോപമരുത്‌. അസഭ്യം 


PD 


ഇ 


പറയുന്നവരോട്‌ ആമാതിരി വാക്കുകള്‍ പറയാതെ നല്ല വാക്ക്‌ 
പറയുക. രണ്ടു കണ്ണ്‌, രണ്ട്‌ ചെവി, രണ്ടു നാസാദ്വാരം മുഖം 

ഈ ഏഴുദ്വാരങ്ങളുമായി വാക്ക്‌ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ 
ഒരിക്കലും അസത്യ ഭാഷണത്തിലേക്ക്‌ നയിക്കരുത്‌. സുഖ 

മിച്ഛിക്കുന്നവന്‍ ആധ്യാത്മിക ചിന്ത വഹിക്കുകയും സ്ഥിത 

ചിത്തതയോടെ ആരോടും ഒന്നും യാചിക്കാതിരിക്കുകയും 

വേണം. മനസ്സില്‍ ഒരു ആഗ്രഹവും ഉണ്ടാകാനിട കൊടുക്ക 

രുത്‌. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ സഹായം തേടരുത്‌. 

ഏകനായി സഞ്ചരിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ച്‌ രാഗദ്വേഷാ 
ദികള്‍ വെടിഞ്ഞ്‌ ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കുന്ന 

വന്‍ അമൃതത്വം നേടുന്നു. 


46. അസ്ഥിസ്ഥൂണം സ്നായുബന്ധം മാംസ 
ശോണിതലേപിതം 

ചര്‍മ്മാവബദ്ധം ദുര്‍ഗന്ധി പൂര്‍ണ്ണം മൂ്രപൂരീഷയോഃ 

47. ജരാശോക സമാവിഷ്ടം രോഗയതഈ മാതുരം 

രജസ്വലമനിത്യം ച ഭൂതവാസമിമം തൃജേത്‌ 

48. മാംസാസ്ൃയക്‌ പൂയ വിണ്‍മൂര്ത സ്നായു മജ്ജാ 


സ്ഥിസംഹത ദേഹേ ചേത്‌ പ്രീതിമാന്‍ മൂഡോ ഭവി 
താനരക്യ്പി സഃ 


49. സാ കാലപുത്രദ്വീസാ ഭവിസാ മഹാവീചി വാഗുരാ 


നാസിപ്രതമനശ്രേണീ യാ ദേഹേ? 
ഹമതി സംസ്ഥിതിഃ 


50. സാ ത്യാജ്യാ സര്‍വയതേന സര്‍വനാ ശേ [പ്യൂ 


പസ്ഥിതേ സ്പ്രഷ്ട്യവ്യാ സാ ന ഭവ്യേന സ ശ്വമാം 
സേവ പുല്ക്കസീ 


51. പ്രിയേഷു സ്വേഷു സുകൃത മരപിയേഷു ച 
ദുഷ്കൃതം 
വിസൃജ്യ ധ്യാനയോഗേന ബ്രഹ്മാപ്യേതി സനാതനം 
52. അനേന വിധിനാ സര്‍വാംസ്ത്യക്ത്വാ സംഗാന്‍ 
ശനൈഃ ശനൈഃ സര്‍വദ്വന്ദൈര്‍ വിനിര്‍മ്മുക്തോ 
ബ്രാഹ്മണ്യേ വാവതിഷ്ഠതേ 
53. ഏക ഏവ ചരേന്നിത്യം സിദ്ധ്യര്‍ത്ഥ മസഹായകഃ 


സിദ്ധിമേകസ്യ പശ്യന്‍ ഹി ന ജഹാതി ന ഹീയതേ 


ശരീരം രോഗമയമാണ്‌. അസ്ഥികള്‍ ഇതില്‍ തൂണുകള്‍ 
പോലെ സ്നായുക്കള്‍ കയറിനു സമം. അത്‌ മാംസരക്താദി 
കളാല്‍ ലേപനം ചെയ്യപ്പെട്ട്‌ ചര്‍മ്മാവൃതമായി. മലമൂത്രപൂരി 
തമായ അത്‌ ദുര്‍ഗന്ധപൂര്‍ണ്ണമാണ്‌. വാര്‍ദ്ധക്യ ശോകസന്താ 
പാദികളാല്‍ ആതുരമാണിത്‌. രജസ്വലമായുള്ളത്‌ നിത്യമല്ല 
ഭൂതാവാസാമായ ഇത്‌ ത്യജിക്കുക. മാംസം രക്തം മലം മൂത്രം 
മജ്ജ അസ്ഥി ഇവയുടെ സമാവായമായ ഈ ദേഹത്തില്‍ 
്രീതവഹിക്കുന്ന മുഡന്‍ നരകത്തിനു പാത്രമാണ്‌. അഹ 
ങ്കാരം കാലസൂത്രമെന്ന നരകത്തിന്റെ മാര്‍ഗ്ഗമാണ്‌. മഹാവീചി 
എന്ന നരകത്തിലെത്തിക്കാന്‍ പോന്ന ഒരു വലയാണിത്‌. 
അസിപത്രനരകത്തില്‍ എത്താനുള്ള കോണിപ്പടിയാണിത്‌. ഈ 
അഹംഭാവം പട്ടിമാംസം തിന്നുന്ന ചണ്ഡാലിനിയ്ക്കൊപ്പമാണ്‌. 


അഹങ്കാരം സര്‍വഥാ ഉപേക്ഷിക്കുക നന്മ ൬ 77: 
അതിനു പുറകെ പോകരുത്‌. പ്രിയജനങ്ങളില്‍ സുകൃതവും 
ശത്രുക്കളില്‍ ദൃഷ്കൃതവും കാണുന്ന മനോഭാവം വെടിഞ്ഞ്‌ 
അവരുമായി ബന്ധപ്പെടാതിരിക്കുക. ധ്യാന നിഷ്ഠനായ സാധ 
കന്‍ ബ്രഹ്മത്തെ പ്രാപിക്കാന്‍ കഴിയുന്നു. ക്രമേണ സര്‍വവി 
ഷയങ്ങളിലും അനാസക്ത നായി ഇന്ദ്രിയങ്ങളില്‍ നിന്ന്‌ മോചനം 
നേടി സന്യാസി പരബ്രഹ്മത്തില്‍ ലയിക്കുന്നു. സിദ്ധി ആഗ്ര 
ഹിക്കുന്നവന്‍ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഏകനായി ചരി 
ക്കണം. സന്യാസി മറ്റുള്ളവരുടെ സിദ്ധികണ്ട്‌ തന്റെ സാധന 
വെടിയുകയോ സിദ്ധി ഹീനനാകുകയോ ചെയ്യുന്നില്ല. 


54. കപാലം വ്യക്ഷമൂലാനി കുചേലാന്യ സഹായതാ 
സമതാ ചൈവ. സര്‍വന്മിന്നേത മുക്തസ്യ ലക്ഷണം 


55. സര്‍വ ഭൂതഹിതഃ ശാന്തസ്ത്രീദണ്ഡീ സ കമ 
ണ്ഡലു ഏകാരാമഃ പരിര്വജ്യ ഭിക്ഷാര്‍ത്ഥം ഗ്രാമമാ 
വിശേത്‌. 


56. ഏകോ ഭിക്ഷുര്‍യഥോക്തഃ സ്യാദ്‌ ദ്വാവേവ മിഥുനം 


സ്മൃതം. ്രയോഗ്രാമഃ സമാഖ്യാത ഈര്‍ധ്വം തു 
നഗരായതേ. 


57. നഗരം നഹികര്‍ത്തവ്യം ഗ്രാമോ വ മിഥുനം തഥാ 


ഏതത്‌ ത്രയാപ്രകുര്‍വാണഃ സ്വധര്‍മ്മാത്‌ 
ച്യവതേ യതീ 


58. രാജവാര്‍ത്താദി തേഷാം സ്യാദ്‌ ഭിക്ഷാവാര്‍ത്ത 
പരസ്പരം 


സ്നേഹ വൈശുന്യമാത്സര്യം സന്നികര്‍ 
ഷാന്നസംശയഃ 


59. ഏകാകീ നിഃ സ്പൃഹസ്തിഷ്ഠേന്നഹ 
തേന സഹാലപേത്‌ 


ദദ്യാന്നാരായണേത്യേവ പ്രതിവാക്യം സദായതിഃ 


60. ഏകാകീ ചിന്തയേത്‌ ബ്രഹ്മ മനോ 
വാക്കായ കർമഭിഃ 


മൃത്യും ച നാ ഭിനന്ദേത ജീവിതം വാ കഥഞ്ചന 


കുടിക്കാന്‍ കപാലമെന്ന മരപ്പാത്രം താമസിക്കാന്‍ വൃക്ഷ 
മൂലം ധരിക്കാന്‍ ജീര്‍ണ്ണിച്ച തുണി ഇവ കൈക്കൊള്ളണം. 
ഏകാകിയായിക്കഴിയുന്ന മനോഭാവം എല്ലാവരോടും സമഭാ 
വന ഇവയാണ്‌ ജീവന്മുക്തലക്ഷണം. പ്രശാന്തനും ദണ്ഡക 
മണ്ഡലുധാരിയും ആത്മാരാമനുമായിരിക്കണം. സഞ്ചരി 
ക്കുമ്പോളും ഏകാകിയായിരിക്കണം. ഭിക്ഷക്കേ നഗരങ്ങളില്‍ 
പ്രവേശിക്കാവൂ. സന്യാസിയായാല്‍ ഏകാകിയായി കഴിയണം. 
ഏകാകിയായ സന്യാസിയേ ഫിക്ഷു എന്ന്‌ പറയുന്നു. അടു 
ത്തുവരാന്‍ ആരെയുമനുവദിക്കരുത്‌. യശ്ചമായോ ഗ്രാമമായോ 
നഗരമായോ വസിക്കുന്ന സന്യാസി സ്വധര്‍മ്മച്യുതനാകുന്നു. 
പലരും ചേരുമ്പോള്‍ പലവിധത്തിലുള്ള ചര്‍ച്ചക്ക്‌ ഇടവരു 
ന്നു. അത്‌ സ്നേഹദ്വേഷാധികള്‍ക്ക്‌ കാരണമാകാം. മറ്റുള്ള 
വര്‍ പറയുന്ന കാര്യങ്ങള്‍ക്ക്‌ ഉത്തരമായി “നാരായണ” എന്നു 


മാത്രം ഉച്ചരിക്കണം. ഏകാന്തവാസിയായി മാനസികവാചിക 
കായിക ക്രിയകള്‍ കേവലം ബ്രഹ്മത്തെ മാത്രം ധ്യാനിക്കാനി 


P 


Pp 


ടകൊടുക്കുന്നതാവണം. മരണത്തെയോ ജീവിതത്തെയോ അഭി 
നന്ദിക്കാനും പാടില്ല. 


61. കാലമേവ പ്രീതക്ഷേത യാവദായുഃ സമാപ്യതേ 
നാഭിനന്ദേത മരണം നാഭിനന്ദേത ജീവിതം കാല 
മേവ പ്രതീക്ഷേത നിര്‍ദ്ദേശം ഭൃതകോ യഥാ 


62. അജിഹ്വഃ ഷണ്ഡകഃ പംഗുരന്ധോ ബധിര 
ഏവ ച 


മുഗ്ധശ്ച മൃപ്യതേ ഭിക്ഷു ഷഡ്ഭിരേതൈര്‍ ന സംശയഃ 
63. ഇദമിഷ്ടമിദം നേതി യോ / ശ്നന്നപി ന സജ്ജതി 
ഹിതം സത്യം മിതം വക്തി തമജിഹ്വം പ്രചക്ഷതേ 


64. അദ്യ ജാതാം യഥാ നാരീം തഥാ ഷോഡശ 
വാര്‍ഷികീം 


ശതവര്‍ഷാം ച യോ ദൃഷ്ട്വാ നിര്‍വികാരഃ 
സ ഷണ്ഡകഃ 


65. ഭിക്ഷാര്‍ത്ഥമടനം യസ്യ വിണ്‍മൂര്രകരണായ ച 
യോജനാന്നപരം യാതി സര്‍വഥാ പംഗുരേവ സഃ 


66. തിഷ്ഠതോ ്രജതോ വാപി യസ്യ ചക്ഷുര്‍ 
ന ദുര്‍ഗം 


ചതുര്യുഗാം ഭുവം മുക്ത്വാ പരിര്രാട്‌ സോ 
ന്ധ ഉച്യതേ 
67. ഹിതാഹിതം മനോരാമം വചഃ ശോകാവഹം തു 
യത്‌ ശ്രുത്വാ പി ന ശൃണോതീവ ബധിരഃ സ പ്രകീര്‍ 
ത്തിതഃ 


68. സാന്നിദ്ധ്യേ വിഷയാണാം യഃ സമര്‍ത്ഥോ വിക 
ലേന്ദ്രിയഃ സുപ്തവദ്വര്‍ത്തതേ നിത്യം സ 
ഭിക്ഷുര്‍മുഗ്ധ ഉച്യതേ. 


മരണസമയം വരെ കാലം പ്രതീക്ഷിച്ചിരിക്കണം. മരണ 
ത്തെയോ ജീവിതത്തെയോ പ്രശംസിക്കരുത്‌. ഭൃത്യന്‍ യജ 
മാന്റെ ആജ്ഞയെയെന്ന പോലെ കാലത്തെ മാത്രം അനുസ 
രിക്കുക. നപുംസകന്‍, അന്ധന്‍, മുടന്തന്‍, ബധിരന്‍, മുഗ്ധന്‍ 
എന്നിവരെപ്പോലെ കഴിഞ്ഞ്‌ ഷഡ്ഗുണങ്ങളും ആര്‍ജ്ജിച്ചു 
കഴിഞ്ഞാല്‍ മുക്തി ലഭിക്കും. ആഹാരത്തില്‍ സ്വാദോ 
ദുസ്വാദോ പരിഗണിക്കാത്തവനും സത്യമാത്രവാദിയുമാണ്‌ 
അജീവന്‍. നവജാത ബാലികയെയും പതിനാറു വയസ്സുകാ 
രിയെയും നൂറുവയസ്സുള്ള കിഴവിയെയും സമഭാവനയോടെ 
ദര്‍ശിക്കുന്നവനും കാമച്ചുഴിയില്‍ പെടാതിരിക്കുന്നവനെ 
ഷണ ഡനെന്നു പറയുന്നു. മലമൂഗ്രവിസര്‍ജനത്തിനും 
വിദ്യാര്‍ജനത്തിനും സഞ്ചരിക്കുന്ന ദിവസത്തില്‍ ഒരു യോജ 
നയിലധികം പോകാത്തവനുമായവനെ പംഗു എന്ന്‌ പറയു 
ന്നു. നടക്കുമ്പോഴും നില്‍ക്കുമ്പോഴും നേത്രങ്ങള്‍ നാലു അക 
പ്പാടില്‍ കൂടുതല്‍ ഓടിക്കാത്തവനും അധോദ്യഷ്ടിയുമായവനെ 
അന്ധനെന്ന്‌ പറയുന്നു. ഹിതാഹിത സുഖദുഃഖങ്ങളായ 
വാക്കുകേട്ടിട്ടും കേട്ടില്ലെന്നു നടിച്ച്‌ ശാന്തനായിരിക്കുന്നവന്‍ 
ബധിരന്റെ ഗണത്തില്‍ പെടുന്നു. വിഷയസമീപനം ബലം 
ഇന്ദ്രിയ സ്വസ്ഥത ഇവ ഉണ്ടായിട്ടും ഉറങ്ങുന്നവനെപ്പോലെ 


വിഷയങ്ങളില്‍ അനാസക്തനായ ഭിക്ഷു മുഗ്ധന്‍ ക 
പേരില്‍ അറിയപ്പെടുന്നു. 


69. നടാദിപ്രേഷണം ദ്യൂത്‌ പ്രമദാ സുഹൃദം തഥാ 


ഭക്ഷ്യം ഭോജ്യമുദക്യാം ച ഷണ്‍ ന പശ്യേത്‌ 
കദാചന 


70. രാഗം ദ്വേഷം മദം മായാം ദ്രോഹം മോഹം 
പരാത്മസൂ 


ഷഡേതാനി യതിര്‍ നിത്യം മനസാ ന ചിന്തയേത്‌ 
71. മഞ്ചകം ശുക്ലപി വസ്ത്രം ച സ്ത്രീകഥാ ലല്യ 
മേവ ച ദിവാസ്വപ്നം ച യാനം ച യതീനാം പാതനാ 
നിഷ്ട 

72. ദൂരയാത്രാം പ്രയതേനന വര്‍ജ്ജയേ ഭാത്മ ചിന്തക? 
സദോപനിഷദം വിദ്യാമഭ്യസേന മുക്തി ഹൈതുകീം 


73. ന തീര്‍ത്ഥസേവീനിത്യം സ്യാന്നോപവാസ 
പരോ യതിഃ 


ന ചാധ്യയന ശീലഃ സ്യാന്ന വ്യാഖ്യാന പരോഭവേത്‌ 
74. അപാപമ ശഠം വൃത്തമജിഹ്മം നിത്യമാചരേത്‌ 


ഇന്ദ്രിയാണി സമാഹൃത്യ കുര്‍മ്മോ f 
ഗാനീവ സർവശഃ 


75. ക്ഷീണേന്ദ്രിയമനോവ്യത്തിര്‍ നിരാശീര്‍ നിഷ്പരി 
ഗ്രഹ; നിര്‍ദ്വന്ദോ നിര്‍ന്നമസ്കാരോ നിഃ സ്വേധാകാര 
ഏവച 

76. നിര്‍മ്മമോ നിരഹകാരോ നിരപേക്ഷാനിരാശിഷഃ 
വിവിക്തദേസസംസക്തോ മുച്യതേ നാത്ര സംശയഃ 


തന്റെ ബന്ധുക്കളെയോ നാടകാദികളെയോ ചൂത്‌, 
യുവതി രജസ്വല ഉത്തമ ഭോജ്യം ഇവയേയോ സന്യാസി 
നോക്കരുത്‌. രാഗം, ദ്വേഷം, മദം, മായ, ദ്രോഹം, മോഹം ഈ 
ആറും കൈവെടിയണം. ശുഭ്രവസ്ത്രം സ്ത്രീകളെപ്പറ്റി ചര്‍ച്ച, 
ഇന്ദ്രിയലിപ്സ, പകലുറക്കം മഞ്ചത്തിലിരിക്കുക, വാഹനങ്ങ 
ളില്‍ സഞ്ചരിക്കുക എന്നിവ സന്യാസിക്ക്‌ വര്‍ജ്യമാണ്‌. 
ആത്മ ചിന്തയില്‍ മുഴുകണം. കഴിവതും ദൂരയാത്ര ഒഴിവാ 
ക്കണം. ഉപനിഷത്തു തുടങ്ങിയ അധ്യാത്മിക ഗ്രന്ഥങ്ങള്‍ 
അഭ്യസിക്കണം. അധികം ഉപവസിക്കുകയോ തീര്‍ത്ഥാടനം നട 
ത്തുകയോ പാടില്ല. ഏറെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ 
വേണ്ട സഭകളില്‍ പ്രഭാഷണം, പാപാചാരം, ആര്‍ജവകരമായ 
പെരുമാറ്റം ഇവ ഒഴിവാക്കണം. ആമ കൈകാലുകളെയെന്ന 
പോലെ ഇന്ദ്രിയങ്ങളെ വിഷയത്തില്‍നിന്നും പിന്‍വലിക്കണം. 
ആഗ്രഹങ്ങളും പരിഗ്രഹങ്ങളും ത്യജിച്ച്‌ ഹര്‍ഷശോകാദിക 
ളുടെ ചുഴിയില്‍ പെടാതിരിക്കണം. നമസ്കാരാദികള്‍ വേണ്ട. 
മമതയ്ക്കും അഹങ്കാരത്തിനും സ്ഥാനമനുവദിക്കരുത്‌. ഒന്നിലും 
ആസക്തിയരുത്‌. നിഗ്വമനും അഹങ്കാരരഹിതനും നിരപേ 
ക്ഷനും നിരാശിസ്സും ഏകാന്തവാസിയും ആയിരിക്കണം. 


77. കര്‍മഭക്തിജ്ഞാനസമ്പന്നഃ 
സ്വതന്ത്രോ വൈരാഗ്യമേത്യ ബ്രഹ്മചാരീ ഗൃഹീ വാന 
്രസ്ഥോ വാ മുഖ്യവൃത്തികാ ചേദ്‌ ബ്രഹ്മചര്യം 


അ്രപമത്തഃ 


P 


ഇ 


സമാപ്യ ഗൃഹീ ഭവേദ്‌. ഗൃഹാദ്വനീ ഭൂത്വാ പ്രരവജേ 
ദൃദി വേതരഥാ ബ്രഹ്മചര്യാ ദേവ പ്രവജേത്‌ ഗൃഹാ 
ദ്വാവമ്പാദ്വാഥപനര്രവതീ വാ ര്വതീ വാ സ്നാത 
കോവാ അസ്നാതകോ വേല്‍സന്നാഗിരനഗ്നികോവാ 
യ ദഹരേവ വിരജേത്തദഹരേവ പ്രവജേത്‌ തദ്ധൈ 
കേപ്രാജാപത്യാമേവേഷ്ടിം കുര്‍വന്ത്യഥവാ ന കുര്യാ 
ദാഗ്നേയ്യ്യാമേവ കുര്യാദഗ്നിര്‍ഹിര്രാണഃ പ്രാണമേ 
വൈതയാകരോതി തസ്മാത്‌ ത്രൈധാതവീയ്യാ മേവ 
കുര്യാദേത യൈവ ത്രയോ ധാതവോയഭൂത സത്ത്വം 
രജസ്തമ ഇതി. 


അപ്രവത്തനായി കേവലം ആത്മാവിന്നധീനനായിരുന്ന്‌ 
വൈരാഗ്യം ഉണ്ടായാല്‍ കര്‍മ്മം ഭക്തി ജ്ഞാനം എന്നിവയോ 
ടുകൂടിയ ഗൃഹസ്ഥനോ ബ്രഹ്മചാരിക്കോ വാനപ്രസ്ഥനോ 
സംന്യാസം ഗ്രഹിക്കാം. വിരക്തനില്‍ എന്തെങ്കിലും ന്യൂനത 
യുണ്ടെങ്കില്‍, ആശ്രമങ്ങളില്‍ ആകാംക്ഷയുണ്ടെങ്കില്‍ ്രഹ്മ 
ചാരി തന്റെ ആശ്രമാവധി പൂര്‍ത്തിയാക്കിയിട്ട്‌ ഗൃഹസ്ഥാശ്രമ 
ത്തില്‍ പ്രവേശിച്ചതിനുശേഷം വാനപ്രസ്ഥവും അതിനുശേഷം 
സന്യാസവും സ്വീകരിക്കാം. അല്ലെങ്കില്‍ ഗൃഹസ്ഥാശ്രമത്തിനു 
ശേഷം വൈരാഗ്യം തോന്നിയാല്‍ സന്യാസിയാകാം. ബ്രഹ്മ 
ചാരി ബ്രഹ്മചര്യരഹിതനോ സ്നാതകന്‍ അസ്നാതനോ 
അഗ്നിഹോത്രി അനഗ്നിഹോത്രിയോ ആയാലും വൈരാഗ്യം 
തോന്നിയാല്‍ ഗൃഹം വെടിഞ്ഞ്‌ സന്യാസം സ്വീകരിക്കാം. 
വിജ്ഞരായ ചില സന്യാസിമാര്‍ ആശ്രമ്രപവേശനത്തോടെ 
പ്രജാപത്യേഷ്ടി എന്ന യജ്ഞം അനുഷ്ഠിക്കുന്നു. അതുകൂ 
ടാതെയുമാകാം. അല്ലെങ്കിൽ ആഗ്നേയി എന്ന യജ്ഞം 
ചെയ്യാം. അഗ്നി തന്നെ പ്രാണന്‍ അതിനാല്‍ സാധകന്‍ ഇഷ്ടി 
യാല്‍ പ്രാണനെ പുഷ്ടമാക്കുന്നു. ത്രൈധാതവീയമെന്ന 
യജ്ഞവുമാകാം. ഈ യജ്ഞത്തിലൂടെ സത്വരജസ്തമാത്മ 
കങ്ങളായ മൂന്നു ധാതുക്കളെയും ഹവനം ചെയ്യുന്നു. 
78. അയം തേ യോ നിര്‍ജുത്വിയോ യതോ ജാതോ 
തം ജാനന്നഗ്ന ആരോഹാധാനോ 
വര്‍ദ്ധയാ രയിമിത്യനേന മന്ത്രേണാഗ്നിമാജിഡ്ഘേദേഷ 
വാ അഗ്നേര്യോ നിര്യഃ പ്രാണഃ പ്രാണം ഗച്ഛ സ്വാം 
യോനിം ഗച്ഛ സ്വഹേത്യേവമേവൈതദാ ഹവനീയാ 
ദഗ്നിമാഹൃത്യ പൂര്‍വ വദഗ്നിമാജി ഘ്രേദ്യദഗ്നീം ന 
വിന്ദേദപ്സു ജുഹുയാദാപോവൈ സര്‍വാ ദേവതാഃ 
സര്‍വാഭ്യോ ദേവതാഭ്യോ ജൂുഹോമി സ്വഹേതി 
ഹൂത്വോദ്ധൃത്യ തദദകം പ്രശ്നിയാത്‌ സാജ്യം ഹവി 
രനാമയം മോദമിതിശിഖാം യജ്ഞോപവിതം പിതരം 


അരോ ചഥാഃ 


പുത്രം കളത്രം കര്‍മ്മ ചാധ്യായനം മന്ത്രാന്തരം വസ്യ 
ജൈയൈവ പരിരവജത്യാത്മ വിന്മോഷ മന്ത്ര 
സ്ത്രൈധാതവീയൈ വിധേസ്തദബ്രഹ്മ തദുപാസീ 
തവ്യമേ വൈതദിതി പിതാമഹം പുനഃപ്രപച്ഛ നാരദഃ 
കഥമയജേഞാപവീതി ബ്രാഹ്മണ ഇതിതമാഹപിത 
മാഹഃ 


79. സശിഖം വപനംകൃത്വാ ബഹിഃസൂത്രം 
ത്യജേത്‌ ബുധഃ 


യദക്ഷരം പരംബ്രഹ്മ തത്‌ സൂത്രമിതി ധാരയേത്‌. 


വിധിപോലെ യജ്ഞം ചെയ്തു. മന്ത്രോച്ചാരണത്തോടെ 
അഗ്നിയെ (ഘാണിക്കണം. “അയംതേ അഗ്നി”ഇതാണ്‌ മന്ത്രം. 
“അഗ്നേ, ഈ പ്രാണന്‍ മുഖേനയാണ്‌ നീ ആവിര്‍ഭവിച്ചത്‌. 
പ്രാണന്‍ സംവത്സരബന്ധിതമായ കാലമാണ്‌. അതിനാലാണ്‌ 
നീകാന്തിമാനായത്‌. ജന്മകാരണമായ പ്രാണനെ അറിഞ്ഞു 
നീ അതില്‍ പ്രതിഷ്ഠിതനാകുക. ഞങ്ങളുടെ ജ്ഞാനസമ്പത്ത്‌ 
വര്‍ദ്ധിപ്പിക്കുക. പ്രാണന്‍ അഗ്നിയുടെ ഉത്ഭവത്തിന്‌ കാരണ 
മാണ്‌. മന്ത്രത്തില്‍ പ്രാണന്റെയും അഗ്നിയുടെ ഏകാത്മത 
വ്യക്തമാക്കുന്നു. 


ആഹവനീയാഗ്നിയില്‍ നിന്നും അഗ്നിയെ ഗ്രഹിച്ചു. 
അഗ്നിഘാണാം നിര്‍വഹിക്കണം. അഗ്നിയെ ഗ്രഹിച്ചു. 
അഗ്നിയില്ലെങ്കില്‍ ജലത്തിലും ഹവനം ചെയ്യാം. “ദേവന്മാര്‍ 
ജലസ്വരൂപമായിരിക്കുമ്പോള്‍ ഞാന്‍ അവര്‍ക്ക്‌ വേണ്ടി ഹവനം 
ചെയ്യുന്നു. ഈ ആഹുതി അവര്‍ക്ക്‌ ലഭിക്കട്ടെ.” എന്നര്‍ത്ഥ 
ത്തിലുള്ളതാണ്‌ മന്ത്രം. പിന്നെ ആചമിക്കണം. ഘൃതയുക്ത 
മായജലം ആരോഗ്യ മോക്ഷ്രപദമാണ്‌. പിന്നെ ശിഖ, പൂണു 
നൂല്‍, പിതാവ്‌, പുരതന്‍, ഭാര്യ, കര്‍മ്മം, അധ്യയനം, വിഭിന്ന 
മന്ത്രങ്ങള്‍ ഇതൊക്കെ വിട്ടുപിരിയാം. എന്നാല്‍ മാത്രമേ ആത 
മജ്ഞാനിയായ വ്യക്തി സന്യാസിയാകയുള്ളൂ. ത്രൈധാത 
വീയ മന്ത്രം മോക്ഷ പ്രദമാണ്‌. അതിലൂടെ ബ്രഹ്മജ്ഞാനം 
നേടി ബ്രഹ്മം, സത്യം, ജ്ഞാനം എന്നിവയോടുകൂടിയതാ 
ണെന്ന സങ്കല്പത്താല്‍ അതിനെ ഉപാസിക്കാം. 


പിന്നെ നാരദന്‍ ബ്രഹ്മാവിനോട്‌ ചോദിച്ചു. “ഭഗവാന്‍, 
യജേഞാപവീതം പരിതൃജിക്കുന്ന ത്രാഹ്മണന്റെ സ്ഥിതി 
എന്താണ്‌?” ബ്രഹ്മാവ്‌ പറഞ്ഞു: “ജ്ഞാനിയായ പുരുഷന്‍ 
ശിരസ്സ്‌ മുണ്ഡനം ചെയ്ത്‌ യജ്ഞോപവീതരൂപത്തില്‍ 
ബാഹ്യശരീരത്തില്‍ ധരിച്ചിട്ടുള്ള നൂല്‍ കൈവിട്ട്‌ അവ്യയനായ 
ബ്രഹ്മം സര്‍വത്തിലും നൂലിന്റെ രൂപത്തില്‍ വ്യാപിച്ചിരിക്കു 
ന്നു. എന്ന്‌ സങ്കല്പിച്ച്‌ അധ്യാത്മപരനാകണം. 


80. സൂചനാത്സൂ്രമിത്യാഹുഃ സൂര്തം നാമ പരംപദം 
തത്സൂത്രം വിദിതം യേന സ വിപ്രോ വേദപാപരഗഃ 


81. യേന സർവമിദം പ്രോതം സൂത്ര മണി 
ഗണാ ഇവ 


യത്സുത്രം ധാരയേദ്യോഗിയോഗ വിത്തത്ത്യ ദര്‍ശനഃ 


82. ബഹിഃ സൂത്രം തൃജേത്‌ വിദ്വാന്‍ 
യോഗമുത്തമമമാസ്ഥിതഃ 


ബ്രഹ്മ ഭാവമിദം സൂത്രം ധാരയേദ്യഃ സ ചേതനഃ 


ധാരണാത്തസ്യ സൂത്രസ്യനോ ച്ഛിഷ്ടോ നാശു 
ചിര്‍ ഭവേത്‌ 


83. സൂശ്രമന്തര്‍ഗതം യേഷാം ജ്ഞാന യജ്ഞോ 
പവീതിനഃ 


തേ വൈ സൂത്രവിദോ ലോകേ തേച 
യജേഞാപ വീതിനഃ 


ജ്ഞാന മേവ പരം തേഷാം പവിത്രം ജ്ഞാനമുച്യതേ 


84. അഗ്നേരിവ ശിഖാനാന്യാ യസ്യാ ജ്ഞാനമയി ശിഖ 


സ ശിഖീത്യുച്യതേ വിദ്വാന്നേതരേ കേശധാരിണഃ 


ഇ 


85. കര്‍മണ്യധികൃതാ യേ തു വൈദികേ 
ബ്ബാഹ്മണിദയഃ 


തൈര്‍ വിധാരമിദം സൂത്രം ക്രിയാംഗം 
തദ്ധിവൈ സ്മൃതം 


86. ശിഖാജ്ഞാനമയി യസ്യ ഉപവീതം ച തന്മയം 
ബ്രാഹ്മണ്യം സകലം തസ്യ ഇതി ബ്രഹ്മ വിദോ വിദു 
രിതി 


ജ്ഞാനഹേതുകം തന്നെ സൂഗ്രം. അതുകൊണ്ട്‌ സൂത്ര 
ത്തിന്റെ അര്‍ത്ഥം പരമപദമെന്നാണ്‌. പരമപദമാകുന്ന സൂത്രം 
അറിയുന്നവനാണ്‌ വേദപണ്ഡിതനായ ബ്രാഹ്മണന്‍. 
സമ്പൂര്‍ണ്ണ വിശ്വാവു,. നൂലില്‍മണികള്‍ പോലെ പരമാത്മാ 
വില്‍ കോര്‍ക്കപ്പെട്ടിരിക്കുന്നു. യോഗജ്ഞനും തത്വദര്‍ശിയു 
മായവന്‍ യഥാര്‍ത്ഥ സൂത്രമാണ്‌ ധരിക്കുന്നത്‌. ജ്ഞാനി 
ബാഹ്യസൂത്രം ഉപേക്ഷിച്ച്‌ ബ്രഹ്മമാകുന്ന സൂത്രം ധരിച്ച്‌ 
യോഗത്തെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ള വനാണ്‌ ചൈത 
ന്യന്‍. ആ സൂത്രത്തിന്റെ ധാരണത്താല്‍ സന്യാസി ഉച്ഛിഷ്ഭോ 
ക്താവോ അപരിശുദ്ധനോ ആകുന്നില്ല. ജ്ഞാനമാകുന്ന 
യജ്ഞോപവീതത്താല്‍ സന്യാസിയുടെ ഹൃദയം അലംകൃത 
മാണ്‌. അവരാണ്‌ സൂത്രത്തിന്റെ യാഥാര്‍ത്ഥ്യം അറിയുന്നവര്‍. 
സന്യാസിമാരുടെ യജേഞാപവീതവും ശിഖയും ജ്ഞാനമെ 
ത്രെ. ജ്ഞാനമാണ്‌ മഹത്തായ പുരുഷാർത്ഥം. അത്യന്തം 
വിശുദ്ധമാണത്‌. അഗ്നിയുടെ ജ്വാല അതിന്റെ സ്വരൂപമായിരി 
ക്കുന്നതുപോലെ ജ്ഞാനിയുടെ ശിഖ ജ്ഞാനമയം തന്നെ. 
കേശമയമായ ശിഖയല്ല അത്‌. വൈദികകര്‍മ്മങ്ങള്‍ അധികാ 
രിയായ ബ്രാഹ്മണന്‍ കര്‍മ്മത്തിന്റെ അംഗമാകുന്ന യജ്ഞോ 
പവീതം ധരിക്കുന്നു. ജ്ഞാനമയമായ ശിഖയും സൂത്രവും 
ധരിക്കുന്നവരിലും ്രാഹ്മണ്യം പുര്‍ണ്ണമായി സ്ഥിതി ചെയ്യു 
ന്നുവെന്ന്‌ ്രഹ്മജ്ഞജ്ഞാനികള്‍ സമ്മതിച്ചിട്ടുള്ളതാണ്‌. 


87. തദേതദ്വിജ്ഞായ ബ്രാഹ്മണഃ പരിര്വജ്യ പരിവ്രാ 
ഡേക ശാടീ മുണ്ഡോ /പരിഗ്രഹഃ ശരീര ക്ലേശ 
സഹിഷ്ണു ശ്ചേദഥവാ യഥാവിധിശ്ചേജ്ജാതരൂപ 
ധരോ ഭൂത്വാ സ പുത്ര മിത്രകളാത്രാപ്ത ബന്ധ്വാ ദീനി 
സ്വാധ്യായം സര്‍വര്‍മാണി സന്യാസ്യായം 
ബ്രഹ്മാണ്ഡം ച സര്‍വം കൌപനം ദണ്ഡമാച്ഛാദനം 
ച തൃക്ത്വാ ദ്ന്വസഹിഷ്ണുര്‍ ന ശീതം ന ചോഷ്ണം 
സുഖം ന ദുഃഖം ന നിദ്രാ ന മാനവ മാനേ ച ഷഡൂര്‍മ്മി 
വര്‍ജി തോ നിന്ദാഹങ്കാര മത്സരഃ ഗര്‍വദം ഭേര്‍ഷ്യാ 
സൂയേച്ഛാദ്വേഷ സുഖ ദുഃഖ കാമക്രോധലോഭമോഹാ 
ദീന്‍ വിസൃജ്യ സ്വവപുഃ ശവാകാരമിവ സുമൃത്വാ 
സ്വവൃതിരിക്തം സര്‍മന്തര്‍ബഹിരമന്യമാനഃ കസ്യാപി 
വന്ദനമകൃത്വാ ന നമസ്കാരോ ന സ്വാഹാകാരോ ന 
സ്വധാകാരോ ന നിന്ദാസ്തു തിര്‍ യാദൃച്ഛികോ ഭവേ 
ദൃദൃച്ഛാലാഭസന്തുഷ്ടഃ സുവര്‍ണ്ണാദീന്ന പരിഗ്രഹേന്ന 
വാഹനം ന വിസര്‍ജനം ന മന്ത്രം ന മന്ത്രം ന ധ്യാനം 
നോപാസനം നിലക്ഷ്യം നാലക്ഷ്യം ന പൃഥക്‌ നാപ്ൃ 
ഥക്‌ ന ത്വന്യത്ര സര്‍വത്രാനികേതഃ സ്ഥിരമതിഃ 
ശൂന്യാ ഗാര വൃക്ഷമുലദേവഗൃഹത്ൃയണകുൂടകുലാല 
ശാലാഗ്നി പോത്ര ശാലാഗ്നി ദിഗന്തര നദീതടപുളിന 


ഭുഗൃഹകന്ദരനിര്‍ത്ധര സ്തണ്ഡിലേഷു വനേ വര്‍ 
ശ്വേതകേതു ജഭൂനി ദാഘ ജഷഭ ഭുര്‍വാസഃ 
സംവര്‍ത്തക ദത്താത്രേയ രൈവതകവദവ്യക്ത 
ലിംഗോവ്യക്താ ചാരോ ബാലോന്മത്ത പിശാചവദനു 
ന്മത്തോന്മത്ത വദാചാരം സ്ത്രീ ദണ്ഡം ശിക്യം 
പാത്രം കമണ്ഡലും കുടിസൂത്രം കൌപീനം ച തത്‌ 
സര്‍വം ഭൂസ്വാഹേ തൃപ്സു പരിത്യജ്യ കടിസൂധ്തം 
ച കൌപീനം ദണ്ഡം വസ്ത്രം കമണ്ഡുലം സര്‍മപ 
സസൃജ്യാഥ ജാതരൂപധരശ്ചരേത്‌. ആത്മാന മമ്പിച്ചേ 
ദൃഥാ ജാതരൂപധരോ നിര്‍ദ്വന്ദ്വോനിഷ്‌ പരിഗ്രസ്തത്വ 
്രഹ്മമാര്‍ഗ്ഗേ സമ്യക്‌ സമ്പന്നഃ ശുദ്ധമാനസഃ പ്രാണ 
സന്ധാരണാര്‍ത്ഥം യഥോക്തകാലേ കരപാത്രേണാ 
ന്യേന മായാചിതാഹാരമാഹരന്‍ ലാഭാലാഭേ സമോ 
ഭൂത്വാ നിര്‍മ്മമഃ ശുക്ലധ്യാന ചരായണോ 
/ധ്യാത്മനിഷ്ഠഃ ശുഭാശുഭകര്‍മ്മ നിര്‍മ്മൂലന പരഃസം 
ന്യാസ്യ പൂര്‍ണ്ണാനന്ദൈക ബോധസ്തദ്‌ ബ്രഹ്മാഹമ 
സ്മീതി ബ്രഹ്മപ്രണവമനുസ്മരന്‍ ഭ്രമര കീടന്യായേന 
ശരീര്രയമുത്‌ സ്യജ്യ സന്യാസേനൈവ ദേഹത്യാഗം 
കരോതി സകൃത കൃത്യോ ഭവതീ ത്യുപനിഷത്‌. 


ഇങ്ങനെയുള്ള തത്വം ഗ്രഹിച്ച്‌ സന്യാസം സ്വീകരിക്കേ 
ണ്ടത്‌ ബ്രാഹ്മണന്റെ കര്‍ത്തവ്യമാണ്‌. ഏകവസ്ത്രധാരിയായി 
ശിരോമുണ്ഡനം ചെയ്ത്‌ അപരിഗ്രഹ നിയമം പാലിക്കണം. 
ശരീരക്നേശം സഹിക്കുവാന്‍ സാധിക്കാതിരുന്നാല്‍ ഒരു 
കൌപീനം ധരിക്കുകയോ നഗ്നത വരിക്കുകയോ ആകാം. 
പുത്രമിത്രബാന്ധ വാദികളെ ഉപേക്ഷിച്ച്‌ സ്വാധ്യായ സത്കർമ്മ 
ങ്ങളില്‍ നിരതനാകണം. സകലതുമായി ബന്ധം വിട്ട്‌ പീന 
ദണ്ഡ അംഗവസ്തരാദികള്‍ വെടിഞ്ഞു. സകല ദവന്വഭാഗ 
ങ്ങളും സഹിക്കണം. സുഖ ദുഃഖ ശീതോഷ്ണ നിദ്രാഭിമാനാ 
വമാനങ്ങളെപ്പറ്റി ചിന്ത അരുത്‌. ഷഡ്ദൂര്‍മ്മിവിവര്‍ജിതനായി 
നിന്ദ, അഹങ്കാരം മത്സരം ഗര്‍വം ദാദാഇര്‍ഷ്യ അസൂയ ഇച്ഛ 
ദ്വേഷം സുഖം ദുഃഖ കാമം ക്രോധം ലോഭം മോഹം ഇവ 
വെടിഞ്ഞു സ്വശീരരത്തെ ശവം പോലെ കരുതി ആത്മചിന്ത 
മാത്രം കൈക്കൊണ്ട്‌ ആരെയും നമസ്കരിക്കാതെ യജ്ഞമോ 
ശ്രാദ്ധമോ അനുഷ്ഠിക്കാതെ ആരുടെയും സ്തുതി നിന്ദാ 
ദികള്‍ ഗണിക്കാതെ കഴിയണം. ഏകനായി സ്വതന്ത്രമായി 
ചിന്തിച്ച്‌ സ്വയം ലഭിക്കുന്നതില്‍ തൃപ്തിപ്പെടണം. ദ്രവ്യ സംഗ്ര 
ഹമരുത്‌. ആവാഹനവിസര്‍ജ്ജനാദികള്‍ പാടില്ല. മന്ത്രം സ്വീക 
രിക്കുകയോ ധ്യാനം ചെയ്യാതെ, ഉപേക്ഷിക്കുകയോ ലക്ഷ്യാ 
ലക്ഷ്യ സംയോഗ വിയോഗ ചിന്ത കൈവിടണം. ഒരു 
സ്ഥാനത്തു തന്നെ താമസിക്കുകയോ പോവുകയോ പാടില്ല. 
തന്റേതായി വീടോ ആശ്രമമോ പാടില്ല. സ്ഥിരബുദ്ധിയായിരി 
ക്കണം. ശൂന്യ ഗൃഹം, വൃക്ഷമൂലം, ദേവാലയം, കുടില്‍, കുശ 
വന്റെ വീട്‌, അഗ്നിഹോത്ര സ്ഥലം നദീതീരം മണല്‍ത്തിട്ട, 
ഭൂഗൃഹം, ഗുഹ, അരുവി, ഉന്നത സ്ഥാനം, വനം 
എവിടെയായാലും ആശ്രയം കിട്ടിയാല്‍ താമസിക്കാം. ശ്വേത 
കേതു, ജൂഭു, നിദാഘന്‍, ദുര്‍ഭാസാവു, സംവര്‍ത്തകന്‍, ദത്താ 
ത്രേയന്‍, രൈവതകന്‍ തുടങ്ങിയവരെപ്പോലെ പ്രത്യേക ചിഹ്ന 
മില്ലാതെ ആരാണെന്ന്‌ തിരിച്ചറിയാന്‍ കഴിയാത്തവിധം 
ബാലന്‍, ഉന്മത്തന്‍, പിശാചന്‍ ഇവയ്ക്കൊപ്പം പെരുമാറാം. 


ദണ്ഡം, സഞ്ചി, പാത്രം, കമണ്ഡലം, കടിസുത്രം, കപീ 
നം, ഇവയെല്ലാം 'ഭൂസ്വാഹാ” എന്നുപറഞ്ഞ്‌ ജലത്താല്‍ നിക്ഷേ 
പിക്കണം. ദിഗംബരനായി സഞ്ചരിക്കാം. ദ്വന്വഭാവം വെടിയ 
ണം. നിത്യം ഗ്രഹ്മചാരിത്വം വഹിക്കണം. ഹൃദയ ശുദ്ധി 
യോടെ കിട്ടുന്നതുമാശ്രം കഴിച്ച്‌ ലാഭാലാഭ ചിന്തകൂടാതെ 
ആത്മബന്ധം മാത്രം പുലര്‍ത്തി കഴിയണം. സ്വയം ്രഹ്മ 
സ്വരൂപ മാണെന്ന്‌ കരുതി കേവലം ബ്രഹ്മത്തെത്തന്നെ 
ചിന്തിച്ചു കൊണ്ടിരിക്കണം. ത്രിവിധ ശാരീരാഹങ്കാരം 
വെടിഞ്ഞു സര്‍വഥാ പ്രാപഞ്ചിക ബന്ധങ്ങള്‍ വിച്ഛേദിച്ച്‌ ദേഹ 
ത്യാഗം ചെയ്യണം. ഇങ്ങനെ കഴിയുന്ന സന്യാസിയാണ്‌ കൃത 
കൃത്യനെന്ന്‌ ഉപനിഷത്ത്‌ അനുശാസിക്കുന്നു. 


നാലാം ഉപദേശം 


1. ത്വക്ത്വ ലോകാംശ്ച വേദാംശ്ച വിഷയാനീ 
ന്ര്രിയാണി ച 


അത്മന്യേവസ്ഥിതോ യസ്തു സ യാതി പരമാം ഗതിം 
2. നാമഗോത്രാദിവരണം ദേശം കാലം ശ്രുതം കുലം 
വയോ വൃത്തം പ്രതം ശീലം വ്യാപയേ ന്നൈവ സദ്യതിഃ 


3. ന സംഭാഷേത്‌ സ്ത്രിയം കാഞ്ചിത്‌ പൂര്‍വ ദൃഷ്ടാം 
ച ന സ്മരേത്‌ 


കഥാം ച വര്‍ജയേത്താസാം ന പശ്യേല്ലി ഖിതാമപി 


4. ഏതച്ഛതുഷ്ടയം മോഹാത്‌ സ്ത്രീണാമാ 
ചരതോ യതേഃ 


ചിത്തം വിക്രിയതേ/ വശ്യം തദ്വികാരാത്‌ പ്രണസ്യതി. 


ലോകങ്ങള്‍, വേദങ്ങള്‍, വിഷയങ്ങള്‍, ഇന്ദ്രിയസുഖം ഇവ 
ഉപേക്ഷിച്ച്‌ ആത്മസ്ഥിതനായ സന്യാസി പരമഗതി പ്രാപി 
ക്കുന്നു. തന്റെ പേര്‍, കുലം, ഗോത്രം, ദേശം, അവസ്ഥ, ശീലം, 
്രതം, ശാസ്ത്രജ്ഞാനം എന്നിവയെക്കുറിച്ച്‌ ആരോടും പറ 
യരുത്‌. സ്ത്രീകളുമായി സംസാരിക്കുകയോ പൂര്‍വപരിചിത 
യായ സ്ത്രീയെ സ്മരിക്കുകയോ സ്ത്രീകളുടെ ചിത്രങ്ങള്‍ 
കാണുകയോ അവരുമായി ചര്‍ച്ചയോ പാടില്ല. കാരണം 
സ്ത്രീയെ സംബന്ധിക്കുന്ന ചര്‍ച്ചയും ചിന്തയും അവരുമാ 
യുള്ള സമ്പര്‍ക്കവും വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കാം. അയാളെ 
യോഗ്രഭഷ്ടനാക്കാന്‍ ഇതെല്ലാം ഇടകൊടുക്കുന്നതാണ്‌. 


5. തൃഷ്ണാ ക്രോധോ /നൃതം മായാ ലോഭ 
മോഹന പ്രിയാപ്രിയേ 


ശില്പം വ്യാഖ്യാന യോഗശ്ച കാമോ രാഗപരിഗ്രഹഃ 
6. അഹങ്കാരോ മമത്വം ച ചികിത്സാ ധര്‍മ്മ സാഹസം 
പ്രായശ്ചിത്തം പ്രയാസശ്ച മന്ത്രരഷധപരാശിഷഃ 

7. പ്രതിഷിദ്ധാനി ചൈതാനി സേവമാനോ വ്വജേദധഃ 
ആധഗച്ഛ ഗച്ഛതിഷ്ഠേതി സ്വാഗതം സൃഹൃദോ/ പിവാ 


8. സന്മാനനം ച ന ബ്രൂയാത്‌ മുനിര്‍ മോക്ഷ 
പരായണഃ 


പ്രതിഗ്രഹം ന ഗൃഹ്ണീയാത്‌ നൈവ ചാന്യം പ്രദാ 
പയേത്‌ 


9. പ്രേരയേദ്വാ തയാ ഭിക്ഷുഃ സ്വപ്നേ /പി ന 
കദാചന 


ജായാ ശ്രത്ൃ സുതാദീനാം ബന്ധുനാം ച ശുഭാശുഭം 
10. ശ്രുത്വാ ദൃഷ്ട്വാ ന കമ്പേത ശോക ഹര്‍ഷ 
തൃജേദ്യതിഃ 
അഹിംസാ സത്യമസ്തേയ ബ്രഹ്മചര്യാപരിഗ്രഹഃ 
11. അനനദ്ധത്യമദീനത്വം പ്രസാദഃസ്ഥൈര്യമാര്‍ജവം 
അസ്നേഹോ ഗുരുശുശ്രൂഷാ ശ്രദ്ധാ കാന്തിര്‍ദമഃശമഃ 


12. ഉപേക്ഷാ ധൈര്യമാധുര്യേ തിതിക്ഷാ 
കരുണാ തഥാ 


ഹീസ്തഥാ ജ്ഞാനവിജ്ഞാനേ യോഗോ ലഘ്യ 
ശനംധൃതിഃ 


13. ഏഷ സ്വധര്‍മ്മോ വിഖ്യാതോ യതീനാ, 
നിയതാത്മനാം. 


നിര്‍ദ്വന്ദ്വോനിതൃ സത്ത്വസ്ഥഃ സര്‍വ്രത സമദര്‍ശനഃ 


മോഹം, മമത, മായ, ലോഭം, തൃഷ്ണ, ക്രോധം, അസ 
ത്യം, രാഗം, അഹങ്കാരം, ആഗ്രഹം, സംര്ഗഹം, പ്സംഗം, 
ശില്പം, ചികിത്സ, വ്യവസായം, പരഗൃഹവാസം, പ്രായശ്ചി 
ത്തം, ഓഷധവിതരണം, മന്ത്രപയോഗം വിഷപ്രയോഗം, 
ധര്‍മ്മസാഹസം ആശീര്‍വാദം എന്നിവ സന്യാസിമാര്‍ക്ക്‌ നിഷി 
ദ്ധമാകുന്നു. അതിനു വിപരീതമായി പ്രവര്‍ത്തിക്കുന്നവന്‍ 
സ്വധര്‍മ്മച്യുതനാകും. മോക്ഷം ആഗ്രഹിക്കുന്ന സന്യാസി 
സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുകയോ ബഹുമാനിക്കുകയോ 
കൂടെ താമസിപ്പിക്കുകയോ അരുത്‌. ദാനം സ്വീകരിക്കരുത്‌. 
ഭാര്ൃപുത്രന്‍ സഹോദരന്‍ തുടങ്ങിയ പ്രിയ ജനങ്ങളുടെ 
ശുഭാശുഭ വാര്‍ത്തകള്‍ കേള്‍ക്കുകയോ കാണുകയോ 
ചെയ്തും ചാഞ്ചല്യത്തിനിടകൊടുക്കരുത്‌. ഹര്‍ഷശോകാദികള്‍ 
വെടിയണം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, 
അപരിഗ്രഹം, അറദൈന്യം, ശാന്തി, പ്രസന്നത, സ്ഥിരത, സര 
ളത, സ്നേഹം, ഗുരുശുശ്രൂഷ, ശ്രദ്ധ, ക്ഷമ, ഇന്ദ്രിയനിഗ്ര 
ഹം, മനോനിഗ്രഹം, ഉദാസീനത, ധീരത, മാധുര്യം, സഹി 
ഷ്ണുത, കരുണ, ലജ്ജ, അല്പാഹാരം, ജ്ഞാനവിജ്ഞന 
പരായണത ഇവയിലെല്ലാം സംന്യാസി പ്രത്യേകം ശ്രദ്ധ ചെലു 
ത്തേണ്ടതാണ്‌. 


14. തുരീയഃ പരമോഹംസഃ സാക്ഷാന്നാ 
രായണോ യതിഃ 


ഏകരാത്രം വസേദ്ഗ്രാമേ നഗരേ പഞ്ചരാത്രകം 


15. വര്‍ഷാഭ്യോ/ന്യത്ര വര്‍ഷാസു മാസാംശ്ച 
ചതുരോ വസേത്‌ 


ദ്വിരാധ്രം വാ വസേദിഗ്രാമേ ഭിക്ഷുര്‍യദി വസേത്തദാ 


16. രാഗാദയഃ പ്രസജ്യേരം സ്തേനാസന 
നാരകീ ഭവേത്‌ 


ഗ്രാമാന്തേ നിര്‍ജ്ജനേ ദേശേ നിയതാത്മാ /നികേതനഃ 


17. പര്യടേത്‌ കീടവദ്‌ ഭൂമ വര്‍ഷാസ്വേക ത്ര 
സംവസേത്‌ 


ഇ 


ഏകവാസാ അവാസാ വാ ഏക. ദൃഷ്ടി രലോലുപഃ 


18. അദൂഷയന്‍ സതാം മാര്‍ഗ്ഗം ധ്യാന യുക്തോ 
മഹീം ചരേത്‌ 


ശുചഈ ദോശ സദാ ഭിക്ഷുഃ സ്വധര്‍മ്മ മനുപാലയന്‍ 
19. പര്യടേത സദായോഗീ വീക്ഷയന്‍ വസുധാതലം 


ന രാത്ര ന ച മധ്യാഹേന സന്ധ്യയോര്‍ 
നൈവ പര്യടന്‍ 


20. നശൂന്യേ ന ച ദുര്‍ഗ്ഗേ വാ പ്രാണി 
ബാധാകരേ നച 


ഏക രാത്രം വസേദ്‌ ഗ്രാമേ പത്തനേ തു ദിന്രതയം 
21. പുരേ ദിനദ്വയം ഭിക്ഷുര്‍ നഗരേ പഞ്ചരാത്രകം 
വര്‍ഷാസ്വേകത്ത തിഷ്ഠറേത സ്ഥാനേ 
പുണ്യജലാവ്യതേ 
22. ആത്മവത്‌ സര്‍വ ഭൂതാനി പശ്യന്‍ ഭിക്ഷു 
ശ്ച രേന്മഹീം 


അന്ധവത്ജഡവച്ചൈവ ബധിരോന്മത്ത മുകവത്‌. 


23. സ്നാനം ത്രിഷവണം പ്രോക്തം ബഹുദക 
വനസ്ഥയോഃ 


ഹംസേ തു സകൃദേവസ്യാത്‌ പരഹംസേന വിദ്യതേ 


സത്വഗുണന്‍, സമദര്‍ശി, ദവന്വാതീതന്‍, തുരിയാശ്രമസ്ഥി 
തന്‍ ഈ നിലയിലുള്ള പരമഹംസം സന്യാസി നാരായണന്റെ 
സാക്ഷാത്‌ സ്വരൂപം തന്നെയാണ്‌. ഗ്രാമത്തില്‍ ഒരു രാത്രി 
നഗരത്തില്‍ അഞ്ചുരാത്രി ഇത്രയേ സന്യാസി താമസിക്കാ 
വൂ. എന്നാല്‍ വര്‍ഷകാലത്ത്‌ ഈ നിയമം ബാധകമല്ല. 
ചാതുര്‍മ്മാസ്യാമായ അന്ന്‌ ഒരേ സ്ഥാനത്ത്‌ താമസിക്കാം. 
ഏറെ ഒരിടത്തു താമസിക്കുമ്പോള്‍ രാഗാദികള്‍ ഉണ്ടാകും. 
അത്‌ നരക പ്രാപ്തിക്ക്‌ കാരണമാകും. ഗ്രാമത്തിന്റെ ഒരു 
ഭാഗത്ത്‌ തനിയെ ജിതേന്ദ്രിയനായി കഴിയണം. എട്ടുമാസവും 
കീടത്തിനൊത്ത്‌ സഞ്ചരിക്കണം. ഏക വസ്ത്രധാരിയോ ദിഗം 
ബരനോ ആകാം. ചാഞ്ചല്യം പാടില്ല. വിഷയചിന്താരഹിത 
നായി ദ്യാനനിരതനാകണം. അധോദൃഷ്ടിയായിരിക്കുക രാത്രി 
യിലും മധ്യാഹ്നത്തിലും സന്ധ്യകളിലും യാത്ര വേണ്ട. ശൂന്യ 
ദുര്‍ഗ്ഗമസ്ഥാനങ്ങള്‍ കൈവെടിയണം. വര്‍ഷകാലത്ത്‌ വിശു 
ദ്ധസ്ഥാനം തേടണം. സര്‍വഭൂതങ്ങളെയും തനിക്ക്‌ സമമായി 
കാണണം. അന്ധന്‍, ബധിരന്‍, മുകന്‍, ജഡന്‍, ഭ്രാന്തന്‍ എന്നി 
വരെപോലെ എല്ലാ ബാഹൃദൃശ്യങ്ങളില്‍നിന്നും അനഭിജ്ഞ 
നാകണം. ബഹുദകനും വനവാസിയായ യതിയും ത്രിസന്ധ്യ 
കളിലും സ്നാനം ചെയ്യുന്നു. ഹംസനി സ്നാനം ഒരിക്കല്‍ 
മതി. പരമഹംസാവസ്ഥയില്‍ സ്നാനാദികള്‍ ആവശ്യമില്ല. 


24. മനം യോഗാസനം യോഗസതിതി 
ക്ഷൈകാന്തശീലതാ 


നിഃ സ്പൃഹത്വം സമത്വം ച സ്പതൈ 
താന്യേക ദണ്‍്ഡിനാം 


25. പരഹംസാശ്രമ സ്ഥോഹി സ്നാനാ ദേരവിധാനതഃ 


അശേഷ ചിത്ത വൃത്തീനാം ത്യാഗം കേവല മാചരേത്‌ 


K 


26. ത്വങ്‌ മാംസ രുധിരസ്നായു മജ്ജാ മേദോസ്ഥി 


സംഹത വിണ്‍മുത്രപുയേ രമതാം ക്രിമീണാം 
കിയദന്തരമ 


27. ക്വ ശരീരമശേഷാണാം ശ്ലേഷ്മാദീനാം മഹാചയഃ 
ക്വ ചാംഗസോഭാസഭാഗ്യ കമനീയാ ദയോ ഗുണഃ 


28. മാംസാസൃക്‌ പൂയവിണ്‍മൂര്ത സ്നായുമജ്ജാ 
സ്ഥിസംഹതഈ 


ദേഹേ ചേത്‌ പ്രീതിമാന്‍ മുഡോ ഭവിതാ നരകേ / 
പി സഃ 


29. സ്ത്രീണാമവാച്യ ദേശസ്യ ക്ലിന്നനാഡീ 
ര്രണസ്യ ച 
അദേദ്യേ /പി മനോഭേദാജ്ജനഃ പ്രായേണ വണ്യതേ. 
30. ചര്‍മ ഖണ്ഡം ദ്വിധാഭിന്നമപാനോദ്ഗാര ധൂപിതം 
യേ രമന്തി നമസ്തേഭ്യഃ സാഹസം കിമതഃ പരം 


31. ന തസ്യ വിദ്യതേ കാര്യം ന ലിംഗാ വാ വിപശ്ചിതഃ 
നിര്‍മ്മമോ നിര്‍ഭയഃ ശാന്തോ നിര്‍ദ്വന്ദോ/ 
വര്‍ണ്ണ ഭോജനഃ 


32. മുനിഃ കുപീന വാസാഃ 
ല്പരഃ ഏവം ജ്ഞാനപരോ 


സ്യന്നഗ്നോ വാ ധ്യാനത 
യോഗീ ബ്രഹ്മ 
ഭൂയായ കല്പതേ. 


മനനം, യോഗം, ആസനം, ഏകാന്തസേവനം, തിതീക്ഷ 
നിസ്പൃഹത, മമത, ഈ ഏഴു കാര്യങ്ങള്‍ ഏകദണ്ഡകാരി 
കളായ സന്യാസിമാര്‍ തീര്‍ച്ചയായും അനുഷ്ഠിക്കണം. പരമ 
ഹംസാവസ്ഥയിലെത്തിയവന്‍ സ്നാനാദി കര്‍മ്മങ്ങള്‍ അനി 
വാര്യമല്ല. അവന്‍ ചിത്തവൃത്തി പരിത്യാഗം തന്നെ ശ്രേയ 
സ്കരം മാംസരക്ത ചര്‍മ്മ നാഡീമേദോ മജ്ജാസ്ഥി നിര്‍മ്മി 
തമായ ശരീരത്തില്‍ രമിക്കുന്ന മനുഷ്യര്‍ക്കും മലമൂ്രാദിക 
ളില്‍ കിടക്കുന്ന കൃമികള്‍ക്കും തമ്മില്‍ എന്തുഭേദം? ശരീരം 
വെറുപ്പുണ്ടാക്കുന്ന കഫാദികളുടെ കൂമ്പാരമാണ്‌. അതിലെന്തു 
സനന്ദര്യമാണ്‌? വൃത്തികെട്ട പദാര്‍ത്ഥങ്ങളുടെ സമവായമായ 
ഈ ശരീരത്തെ പ്രേമിക്കുന്ന മനുഷ്യന്റെ പ്രേമം നരകത്തി 
ലാണ്‌. സ്ത്രീകളുടെ അവാച്യങ്ങളായ അംഗങ്ങള്‍ക്കും ചീഞ്ഞ 
ളിഞ്ഞ (വണങ്ങള്‍ക്കും തമ്മില്‍ ഒരു ഭേദവുമില്ലെങ്കിലും മനു 
ഷ്യന്‍ മാനസിക വിശ്രമത്താല്‍ വഞ്ചിതരാകുന്നു. സന്യാസി 
യാതൊരു ചിഹ്നവും വഹിക്കരുത്‌. അവന്‍ ഒരു കര്‍മ്മവും 
ചെയ്യേണ്ടതായിട്ടില്ല. ഭയം, മമത, ദന്ദ്വചിന്ത ഇവ വിട്ട്‌ ശാന്ത 
നായി അവര്‍ ഭക്ഷണാദി ചിന്തകളില്‍ നിന്ന്‌ വിമുക്തനായി 
രിക്കുന്നു. ദിഗംബരനായോ കാപീനധാരിയായോ അവന്‍ 
ധ്യാനിക്കണം. ഇങ്ങനെ ജ്ഞാനവൃത്തിയില്‍ മുഴുകിയ യോഗി 
ബ്രഹ്മഭാവത്തിന്‌ അര്‍ഹനാകുന്നു. 


33. ലിംഗേ സത്ൃപിഖലസ്മിന്‍ ജ്ഞാനമേവ 
ഹികാരണം 


നിര്‍മ്മോക്ഷായേഹ ഭൂതാനാം 
ലിംഗ്രഗാമോ നിരര്‍ത്ഥകഃ 


P 


34. യന്നസന്തം ന ചാസന്തം നാശ്രുതംന ബഹുശ്രുതം 


ന സുവൃത്തം നദുര്‍വ്ൃയത്തം വേദകശ്ചിത്‌ 
സ ബ്രാഹ്മണഃ 


35. തസ്മാദലിംഗോ ധര്‍മ്മജേഞോ ബ്രഹ്മവ്യ 
ത്തമനുരവതം 


ഗുഡ ധര്‍മ്മാശ്രിതോ വിദ്വാന ജ്ഞാന ചരിതം 
ചരേത്‌. 


36. സന്ദിഗ്ധഃ സർവഭൂതാനാം വര്‍ണ്ണാശ്രമ 
വിവര്‍ജ്ജിതഃ 


അന്ധവജ്ജഡവച്ചാപി മുകവര്‍ച്ച മഹീം ചരേത്‌ 


37. തം ദൃഷ്ട്വാ ശാന്തമനസം സ്പൃഹയന്തീ 
ദിവയകസഃ 


ലിംഗാഭാവാത്തു കൈവല്യമിതി ബ്രഹ്മാനു 
ശാസനം- ഇതി 


ജ്ഞാനം തന്നെയാണ്‌ സന്യാസത്തിലും മോക്ഷത്തിന്‌ 
കാരണം. ജ്ഞാനം കൂടാതെ വിഭിന്ന ചിഹ്നങ്ങള്‍ ധരിക്കു 
ന്നത്‌ നിരര്‍ത്ഥകമാണ്‌. ബ്രഹ്മജ്ഞാനിയാകട്ടെ സാധു, അസാ 
ധു, മൂര്‍ഖന്‍, വിദ്വാന്‍, സുവ്ൃത്തന്‍, ദുര്‍വൃത്തന്‍ ഈ ഭേദ 
ബുദ്ധിയൊന്നുമില്ലാത്തവനാണ്‌. അതിനാല്‍ സന്യാസി ചിഹ്ന 
ങ്ങളൊന്നുമില്ലാതെ ബ്രഹ്മചിന്താപരനാകണം. അന്യര്‍ക്ക്‌ 
കാണത്തക്കവിധത്തിലായിരിക്കേണ്ട അവന്റെ യോഗാദ്യനു 
ഷ്ഠാനങ്ങള്‍, വര്‍ണ്ണാശ്രമങ്ങള്‍ക്കതീതനായി, അന്ധബധിരമു 
കാദികള്‍ക്കൊപ്പം അവന്‍ സഞ്ചരിക്കണം. ഇങ്ങനെ പ്രശാന്ത 
ചിത്തനായ സംന്യാസിയെ ദര്‍ശിക്കുന്ന ദേവന്മാര്‍ ആജീവിത 
വൃത്തി കൊതിക്കുന്നു. ആത്മഭാവത്തില്‍ നിന്നും ഭിന്നമായി 
ഒന്നിനും അസ്തിത്വമില്ലെന്ന ചിന്ത മനസ്സില്‍ ഉദയം കൊള്ളു 
മ്പോള്‍ കൈവല്യം സിദ്ധിക്കുന്നു. ്രഹ്മതത്വാത്മകമായ ഉപ 
ദേശം ഇതാണ്‌. 


38. അഥ നാരദഃ പിതാമഹം സന്യാസ വിധി. നോ 
ബ്രൂഹീതി പ്രപച്ഛ. പിതാമഹഃതഥേത്യം ഗീ കൃത്യ 
ആതുരേ വാ ക്രമേ വാപി തുരീയാശ്രമ സ്വീകാ 
രാര്‍ത്ഥം കൃച്ര്ര പ്രായശ്ചിത്ത പൂര്‍വകമഷ്ട ശ്രാദ്ധം 
കുര്യാദ്ദേവര്‍ഷി ദിവ്യമനുഷ്യ ഭൂത പിതൃ മാര്രത്മേ 
തൃഷ്ട ശ്രാദ്ധാനി കുര്യാത്‌ പ്രഥമ സത്യ വസു 
സംജ്ഞകാന്‍ വിശ്വാന്‍ ദേവന്‍ ദേവ്രശാദ്ധേ ്രഹ്മ 
വിഷ്ണു മഹേശ്വരാ ഷി ശ്രാദ്ധേ ദേവര്‍ഷി ക്ഷ്ത്രി 
യര്‍ഷി മനുഷ്യര്‍ഷീന്‍ ദിവ്യശ്രാദ്ധേ വസുരുക്രാദിത്യ 
രൂപാന്‍ മനുഷ്യശ്രാദ്ധേ സകസനന്ദന സനത്കുമാര 
സനത്സുജാതന്‍ ഭുതശ്രാദ്ധേ പൃഥി വ്യാദി പഞ്ചമ 
ഹാഭൂതാനി ചക്ഷുര്യാദി കരണാനി ചതുര്‍വിധഭൂത 
ഗ്രമാന്‍ പിതൃശ്രാദ്ധേ, പിതൃപിതാമഹ പ്രപിതാമഹാന്‍ 
മാതൃ ശ്രാദ്ധേ മാതൃ പിതാമഹീ പ്രപിതാമഹീരാത്മ 
ശ്രാദ്ധേ ആത്മ പിതൃപിതാമഹന്‍ ജീവത്‌ പിതൃകശ്‌ 
ച്വേത്‌ പിതരം ത്വക്ത്വാ ആത്മ പിതാമഹ പ്രപിതാമ 
ഹാനിതി സര്‍വത്ര യുഗ്മ ക്ണുപ്ത്യാ ബ്രാഹ്മണാ 
നര്‍ച്ചയേദ്വേദാധ്വര പക്ഷേ അഷ്ടാധ്വരപക്ഷേ വാ 


സ്വശാഖാനുഗതമന്്തൈ രഷ്ട്രശാദ്ധാനൃഷ്ട ee 
വാ ഏകദിനേ വാ പിതൃയാഗോക്ത വിധാനേന ബ്രാഹ്മ 
ണാനഭ്യര്‍ച്ച ഭുക്തൃന്തം യഥാവിധി നിര്‍വര്‍ത്ത്യ 
പിണ്ഡ്രപദാനാനി നിര്‍വര്‍ത്ത്യ ദക്ഷിണാതാംബൂലൈ 
സ്തോഷയിത്വാ ബ്രാഹ്മണാന്‍ പ്രേഷയിത്വാ അശേഷ 
കര്‍മ്മ സിദ്ധ്യര്‍ത്ഥം കേശാന്‍ സ്രപാഷ്ടധാ ദ്വിജഃ 
സംക്ഷിപ്യ വാപയേത്‌ പൂര്‍വം കേശശ്മശ്രുനഖാനി 
ച ഇതി സപ്തകേശാന്‍ സംരക്ഷ്യ കക്ഷോപസ്ഥ 
വര്‍ജ്ജം ക്ഷരപൂര്‍വകം സ്നാത്വാ സായംസന്ധ്യാ 
വന്ദനം നിര്‍വത്യ സഹ്രസഹായത്രീ ജപ്ത്വാ ബ്രഹ്മ 
യജ്ഞം നിര്‍വര്‍ത്യ സ്വാധീനാഗ്നി മുപസ്ഥാപ്യ സ്വശാ 
ഖോപസംഹരണം കൃത്വാതദുക്തപ്രകാരേണ ആജ്യാ 
ഹുതി മാജ്യഭാഗാന്തം ഹുത്വാഹുതി വിധിം സമാപ്യ 
ആത്മാദിഭിസ്ത്രിവാരം സക്തുപ്രാശ്നം കൃത്വാ അച 
മനപൂര്‍വകമഗ്നിം സംരക്ഷ്യ സ്വയമഗ്നേരു ത്തരതഃ 
കൃഷ്ണാ ജിനോപരി സ്ഥിത്വ പുരാണ ശ്രവണ പൂര്‍വ 
കം. ജാഗരണം കൃത്വാ ചതുര്‍ത്ഥയാമാന്തേ സ്നാത്വാ 
ദകഗ്ന ചരും ശ്രപയിത്വാ പുരുഷസുക്തേനാന്നസ്യ 
ഷോഡശാഹു തിർ ഹുത്വാ വിരജാ ഹോമം കൃത്വാ 
അഥാചമ്യ സദക്ഷിണം വസ്ത്രം സുവര്‍ണ്ണപാ്രം 
ധേനും ദത്വാസമാപ്യ ബ്രഹ്മോദ്വാസനം കൃത്വാ സം 
മാസിഞ്ചന്തു മരുതഃ സമിന്ദ്രു സംബൃഹസ്പതി സം 
മായമഗ്നിഃ സിഞ്ചത്വായുഷാച ധനേന ച ബലേന 
ചായുഷ്മന്തഃ കരോതു മേ ഇതി യാത്രേ അഗ്നേ 
യജ്ഞിയാ തനു സ്തയേഹ്യാരോഹാത്മ്യനാത്മാനം 
അച്ഛാ വസൂനിക്യണ്വന്നസമേ നര്യാ പുരുണി യജ്ഞോ 
ഭൂത്വാ യജ്ഞമാസിദ സ്വാം യോനിം ജാതവേദോ ഭുവ 
ആജായമാനഃ സ ക്ഷയ ഏധിത്യനേനാഗ്നി ആത്മന്യാ 
രോപ്യ ധ്യാത്വാഗ്നിം പ്രദക്ഷിണ നമസ്കാര പൂര്‍വക 
മൂദ്വാസ്യ പ്രാതഃ സന്ധ്യാമുപാസ്യ സഹ്രസ ഗായ്ത്രി 
പൂര്‍വകം സൂര്യോപസ്ഥാനം കൃത്വാ നാഭിദഘ്നോദ 
കമുപവിവിശ്യഷ്ടദിക്പാലകാര്‍ഘ്യ പൂര്‍വകം ഗായ 
ത്രുദ്വാസനം കൃത്വാ സാവിത്രീം വ്യാപൃതിഷു പ്രവേ 
ശയിത്വാ അഹം വൃക്ഷസ്യ രേരിവഃ കീര്‍ത്തിഃ പൃഷ്ഠം 
ഗിരേരിവ ഈര്‍ധ്വപവിത്രോ, വാജിനീവസ്വ മൃതമസ്മി 
ദ്രവിണം. മേ സവര്‍ച്ച സംസുമേധാ അമ്യതോക്ഷിതഃ 
ഇതി ത്രിശങ്കോര്‍ വേദാനു വചനം യശ്ചന്ദസാമൃഷഭോ 
വിശ്വരൂപ ഛന്ദോഭ്യോ/ ധ്യമ്ൃ താത്‌ സംബഭുവ സ മേ 
ഇന്ദ്രോ മേധയാ സ്പ്ൃയണോതു അമൃതസ്യ ദേവധാ 
രണോ ഭൂയാസം ശരീരം മേ വിചര്‍ഷണം ദിഹ്വാ മേ 
മധുമത്തമാ. കര്‍ണ്ണാഭ്യാഭൂരിവിശ്രവം ബ്രഹ്മണഃകേ 
ശോസി മേധയാപി ഹിതഃ ശ്രുതം മേ ഗോപായ ദാരേ 
ഷണായാശ്ച വിത്തേഷണാ യാശ്ച ലോകേഷണാ 
യാശ്ച വ്യുത്ഥിതോഹം. ഓം ഭുഃസന്യസ്തം മയാഃ ഓം 
ഭുവഃ സന്യസ്തംമയാ ഓം സുവഃ സന്യസ്തം മയാ 
ഓം ഭൂര്‍ഭൂവഃ സുവ സന്യസതം സന്യസ്തം മയേതി 
മന്ദ്ര മധ്യമ താല ജധ്വനിഭിര്‍ മനസാവാചോച്ചാര്യ 
അഭയം സര്‍വഭുതേഭോമത്തഃ സര്‍വം പ്രവര്‍ത്തതേ 
സ്വാഹേ തൃനേന ജലം പ്രാശ്യ പ്രാച്യാം ദിശി 


P 


ഇ 


പൂര്‍ണ്ണോഞ്ജലിം പ്രക്ഷിപ്യ ഓം സ്വാഹേതി ശിഖാ 
മുത്പാദ്യ യജേഞാപവീതം പരമം പവിത്രം പ്രജാപ 
തേര്‍യല്‍ സഹജം പുരസ്താത്‌ ആയുഷ്യമശ്രയം പ്രതി 
മുഞ്ച ശുര്രം യജേഞാപവീതം ബലമസ്തു തേജഃ 
യജേഞാപവീത ബഹിര്‍ ന നിവസേസ്ത്വ മന്തഃ 
പ്രവിശ്യ മധ്യേ ഹൃജ്രസം പരമം പവിത്രം യശോബലം 
ജ്ഞാനവൈരാഗ്യം മേധാം പ്രയച്ഛേതി യജ്ഞോപ 
വീതം ഛിത്വാ ഉദകാഞ്ജലിനം സഹ ഓം ഭൂഃ സമുദ്രം 
ഗച്ഛ സ്വാഹഗേത്യപ്സു ജൂഹുയാത്‌ ഓം ഭൂഃ 
സന്യസ്തം മയാ. ഓം ഭൂവഃ സന്യസ്തം മയാ. ഓം 
സുവഃ സന്യസ്തം മയാ ഇതി ത്രിരുക്ത്വാ ര്രിവാരമ 
ഭിമന്ത്ര തജ്ജലം പ്രാശ്ചാചമ്യ ഓം ഭൂഃ സ്വാഹേത്യപ്സു 
വസ്ശ്രം കടിസൂത്രമപി വസ്യജ്യ സര്‍വകര്‍മ്മനിവ്യ 
ത്തകോ/ഹമിതി സ്മൃത്വാ ജാത രൂപധരോഭൂത്വാ 
സ്വരൂപാനുസന്ധാനപൂര്‍വകമൂര്‍ധ്ധ ബാഹുരുദീചിം 
ഗച്ഛേത്‌. 

പിന്നെ നാരദന്‍ വീണ്ടും ബ്രഹ്മാവിനോട്‌ ചോദിച്ചു:- “ഭഗ 
വന്‍, സന്യാസവിധിയെപ്പറ്റി പറഞ്ഞുതരാന്‍ ദയവുണ്ടാകണം” 
അതുകേട്ട്‌ ബ്രഹ്മാവ്‌ പറഞ്ഞു:- “ആതുരസന്യാസമോ ക്രമ 
സന്യാസമോ സ്വീകരിക്കുന്നതിന്‌ ആദ്യം പ്രായശ്ചിത്തമെന്ന 
നിലയില്‍ കൃച്രാദി്രതങ്ങളനുഷ്ഠിക്കണം. പിന്നെ ദേവന്മാര്‍, 
മഹര്‍ഷിമാര്‍, ദിവ്യന്മാര്‍, മനുഷ്യര്‍, ഭൂതങ്ങള്‍, പിതൃക്കള്‍, 
മാതാവ്‌, ആത്മാവ്‌ എന്നിങ്ങനെ എട്ടുപേര്‍ക്ക്‌ വേണ്ടി ശ്രാദ്ധം 
ചെയ്യണം. സത്യം എന്നും വസു എന്നും പേരുള്ള വിശ്വദേവ 
ന്മാരെ ആഹ്വാനം ചെയ്ത്‌ ദേവശാദ്ധത്തില്‍ ബ്രഹ്മാവ്‌ 
വിഷ്ണു മഹേശ്വരന്മാരെ ആഹ്വാനം ചെയ്യണം. ജഷി ശ്രാര്‍ദ്ധ 
ത്തില്‍ ദേവര്‍ഷിമാര്‍ മനുഷ്യ ട്ടഷിമാര്‍, രാജര്‍ഷിമാര്‍ എന്നി 
വരെ ആഹ്വാനം ചെയ്യണം. ദിവൃശ്രാദ്ധത്തില്‍ അഷ്ടവസു 
ക്കള്‍, ഏകാദശരുദ്രന്മാര്‍, ദ്വാദശാദിതൃന്മാര്‍ എന്നിവരെ 
ആഹ്വാനം ചെയ്യണം. മാനവ്രശാദ്ധത്തില്‍ സനകന്‍, സദാന 
ന്ദന്‍, സനത്കുമാരന്‍, സനത്സുജാതന്‍ ഇവരെയും വിളിക്ക 
ണം. ഭൂതശ്രാദ്ധത്തില്‍ പൃഥ്വി തുടങ്ങിയ പഞ്ചഭൂതങ്ങളെയും 
നേത്രാദികളായ ഇന്ദ്രിയങ്ങളെയും ജരായു, ജരാദി നാലു വിധ 
ത്തിലുള്ള ജീവികളെയും വിളിക്കണം. പിങ്കശ്രാദ്ധത്തില്‍ 
പിതാവ്‌ പിതാമഹന്‍ പ്രപിതാമഹന്‍ എന്നനവരെയും മാത്യ 
ശ്രാദ്ധത്തില്‍ മാതാവ്‌ മാതാമഹി എന്നിവരെയും വിളിക്കണം. 
ആത്മശ്രാദ്ധത്തില്‍ തന്റെയും പിതാവിന്റെയും പിതാമഹ 
ന്റെയും ശ്രാദ്ധം ചെയ്യണം. പിതാവ്‌ ജീവിച്ചിരിക്കുകയാണെ 
ങ്കില്‍ അദ്ദേഹത്തിന്റെ ശ്രാദ്ധം ചെയ്യാതെ തന്റെയും പിതാ 
മഹന്റെയും പ്രപിതാമഹന്റെയും ശ്രാദ്ധം ചെയ്യണം. അഷ്ട 
ശ്രാദ്ധത്തെ ഒരേ അനുഷ്ഠാനത്തിന്റെ അംഗമാക്കി ഈ രണ്ട്‌ 
എന്ന ക്രമത്തില്‍ ബ്രാഹ്മണരെ ക്ഷണിച്ച്‌ അവരെ പൂജിക്ക 
ണം. അഷ്ട ശ്രാദ്ധങ്ങള്‍ പ്രത്യേകം പ്രത്യേകം അനുഷ്ഠി 
ക്കുന്ന പക്ഷം തന്റെ ശാഖയില്‍പെട്ട മന്ത്രങ്ങള്‍ മുഖേന എട്ടു 
ദിവസംകൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അനുഷ്ഠിക്കാം. 
ബ്രാഹ്മണ പുജ, ഭോജനം തുടങ്ങിയ കര്‍മ്മങ്ങളെല്ലാം യഥാ 
വിധി പൂര്‍ത്തിയാക്കി പിണ്ഡദാനം ചെയ്യണം. താടി, മീശ, 
നഖം ഇവ ഉപേക്ഷിക്കണം. കക്ഷത്തിലെയും ഉപസ്ഥത്തി 


ലെയും രോമം കളയരുത്‌. മറ്റുകര്‍മ്മങ്ങള്‍ക്കുശേഷം ee 
ചെയ്തു സായംസന്ധ്യയില്‍ ആയിരം ഉരു ഗായ്രതി മന്ത്രം 
ജപിക്കണം. പിന്നെ ്രഹ്മയാഗം ചെയ്ത്‌ അഗ്നി സ്ഥാപനം 
നിര്‍വഹിക്കണം. സ്വന്തം ശാഖ ഉപസംഹരിച്ചു. ആദ്യഭാഗം 
വരെ ഘ്ൃതാഹുതി വേണം. ഹവനം പൂര്‍ത്തിയായാല്‍ വറുത്ത 
മാവിന്റെ മൂന്ന്‌ ഉരുള ഭക്ഷിക്കുകയും ആ ചമനം ചെയ്ത്‌ 
അഗ്നിയില്‍ സമിത്ത്‌ ഇട്ട്‌, അഗ്നിയുടെ ഉത്തരഭാഗത്തായി 
കൃഷ്ണ മൃഗത്തോലിലിരുന്നു പുരാണ കഥാശ്രവണം നിര്‍വ 
ഹിച്ച്‌ രാത്രി ഉണര്‍ന്നിരിക്കുകയും വേണം. പിന്നെ രാത്രിയിലെ 
നാലം യാമത്തില്‍ സ്നാനം ചെയ്ത്‌ അതേ അഗ്നിയില്‍ തന്നെ 
ചരു പാകപ്പെടുത്തി പുരുഷ സൂക്തത്തിലെ ഷോഡശമന്ത്ര 
ങ്ങളാല്‍ ചരുവിന്റെ പതിനാറു ആഹുതികള്‍ നിക്ഷേപിച്ച്‌ 
വിരജ എന്ന ഹോമം ചെയ്ത്‌ ആചമനം ദക്ഷിണ വസ്ത്രം, 
സുവര്‍ണ്ണം, പാത്രം, പശു എന്നിവ ദാനം ചെയ്യണം. ്രഹ്മോ 
ദ്വാസനത്തിനുശേഷം അഗ്നിയുടെ ആധിദൈവികരുപം തന്റെ 
ആത്മാവില്‍ പ്രതിഷ്ഠിക്കണം. പിന്നെ അഗ്നിധ്യാനം നമ 
സ്കാരം ഇവയ്ക്കു ശേഷം അവ അഗ്നിശാലയില്‍ വസര്‍ജി 
ക്കണം. പ്രാതസ്സന്ധ്യയില്‍ ആയിരം ഉരു ഗായ്ത്രി ജപിച്ച്‌ 
സൂര്യോപസ്ഥാനം ചെയ്യുക. നാഭിവരെ ജലത്തില്‍ നിന്നു 
കൊണ്ട്‌ അഷ്ടദിക്പാലന്മാര്‍ക്ക്‌ അര്‍ഘ്യം നല്‍കണം. മന്ത്രോ 
ച്ചാരണത്തിനുശേഷം “അഭയം...” എന്നു തുടങ്ങുന്ന മന്ത്ര 
ത്താല്‍ ആചമനം ചെയ്തു പൂര്‍വാഭിമുഖമായി നിന്ന്‌ അഞ്ജ 
ലിനിറച്ചു ജലം പ്രോക്ഷണം ചെയ്ത്‌ “ഓം സ്വാഹാ...” എന്നു 
ചരിച്ച്‌ ശിഖയില്‍ ശേഷിച്ചിട്ടുള്ള രോമങ്ങളും പിഴുതുകളയ 
ണം. പിന്നെ യജ്ഞോപവീതം ഛേദിച്ചു ജലാഞ്ജലിയോടെ 
ജലത്തില്‍ ഒഴുക്കുക. ഓം ഭൂ... തുടങ്ങിയ മന്ത്രങ്ങള്‍ മൂന്നു 
പ്രാവശ്യം ഉച്ചരിച്ചു കൊണ്ട്‌ ആചമനം നടത്തുക. ഓം ഭൂഃ 
സ്വാഹാ” എന്നുച്ചരിച്ച്‌ വസ്ത്രവും കടിസൂര്തവും ജലത്തില്‍ 
ഉപേക്ഷിക്കുക. അതോടൊപ്പം ഇങ്ങനെ ചിന്തിക്കുക. “ഞാന്‍ 
കര്‍മ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു.” പിന്നെ ദിഗംബരനായി 
ആത്മവിചിന്തനം ചെയ്ത്‌ കൈകള്‍ മുകളിലേയ്ക്കാക്കി വട 
ക്കുദിക്കു നോക്കി യാത്രചെയ്യുക. 


39. പൂര്‍വവ വദ്വത്‌ സന്യാസീ ചേദ്‌ ഗുരോഃ സകാ 
ശാത്‌ പ്രണവ വാക്യോപദേശം. പ്രാപ്യ യഥാസുഖം 
വിഹരന്‍ മത്ത കശ്ചിന്നാന്യോ വൃതിരിക്ത ഇതി ഫല 
പത്രോദകാഹാരഃ പര്‍വതവനദേവതാലയേഷു സഞ്ച 
രേത്‌ സന്യാസ്യാഥ ദിനംബരഃ സകല സഞ്ചാരക. 
സര്‍വഭാനന്ദസ്വാനുഭവൈക പൂര്‍ണ്ണ ഹൃദയഃ 
കര്‍മ്മാതി ദൂരലാഭഃ പ്രാണായാമ പരായണഃ ഫലര 
സത്വക്‌ പത്രമുലോദകൈഃ മോക്ഷാര്‍ത്ഥീ ഗിരി കന്ദ 
രേഷു വിസൃജേദ്ദേഹം സ്മരം സ്താരകം. വിവിദിഷ്വാ 
സന്യാസീ ചേച്ഛ തപഥം ഗത്വാ ആചാര്യാദിഭിര്‍വിപ്രൈ 
സ്തിഷ്ഠ തിഷ്ഠ മഹാഭാഗ ദണ്ഡം വസ്ത്രം കമ 
ഗൃഹാണ പ്രണവ മഹാ വാക്യ (ഗഹ 
ഗുരുനികട മാഗച്ഛേ ത്യാചാര്യൈര്‍ ദണ്ഡ 
കടി സൂത്ര കൌപീനം ശാടിമേകാം കമണ്ഡലും പാദാ 
ദിമസ്തക പ്രമാണമ്രവണംമ സമം സാമ്യമകാല 
പൃഷ്ഠംസ ലക്ഷണം വൈണവം ദണ്ഡമേക മാചമ 


[ 


ണ്‌ ഡലം 
ണാര്‍ത്ഥം 


നപൂര്‍വകം സഖാമാഗോപായാ ചഃ സഖായേ?്‌ 
സീന്ദ്രസ്യ വജ്ജോ/സി വാര്‍ത്രഘ്നഃ ശര്‍മ മേ ഭവ 
യത്‌ പാപം തന്നിവാരയേതി ദണ്ഡം പരിഗ്രഹേജ്ജ 
ഗജ്ജിവനം ജീവനാധാരഭൂതം മാ തേ മാ മന്ത്രയസ്വ 
സര്‍വദാ സര്‍വസനമൃയേതി പ്രണ വപൂര്‍വകം കമ 
ണ്ഡലും പരിഗൃഹ്യ കാപീനാധാരം കടിസൂത്രമോ 
മിതി ഗുഹ്യാച്ഛാദകം കൌപീനമോമിതി ശീതവാതോ 
ഷ്ണര്രാണകരം ദേഹൈകരക്ഷണ മോമിതി കടി 
സൂത്ര കാപിന വസ്ത്രമാചമനപൂര്‍വകം യോഗപട്ടാ 
ഭിഷിക്തോ ഭൂത്വാ കൃതാര്‍ത്ഥോ/ഹമിതി മത്വാ സ്വാശ്ര 
മാചാര പരോഭവേദിത്യുപനിഷത്‌. 


ജ്ഞാനാഭിലാഷത്തോടെ സന്യാസം സ്വീകരിച്ചുകഴി 
ഞ്ഞാല്‍ നുറടിനടന്നതിനുശേഷം ആചാര്യാദികളുടെ ക്ഷണ 
മനുസരിച്ച്‌ ദണ്ഡം, കമണ്ഡലു, വസ്ത്രം, എന്നിവ സ്വീക 
രിക്കുന്നതിനുള്ള ആജ്ഞ കൊടുക്കുന്നതിനും ്രണവാദിമ 
ന്ത്രങ്ങളുടെ ഉപദേശം ശ്രവിക്കുന്നതിനും ക്ഷണം കിട്ടിയ 
തിനെ തുടര്‍ന്ന്‌ സന്യാസി ആചാര്യനെ സമീപിക്കുകയും 
ആചാര്യന്‍ കൊടുത്ത ദണ്ഡം, കമണ്ഡലു, കൌപീനം, അര 
ഞ്ഞാണ്‍, ചരട്‌, പുതപ്പ്‌ എന്നിവ സ്വീകരിക്കുകയും ചെയ്യ 
ണം. മുളവടിയാണ്‌ ദണ്ഡമായി കൊടുക്കുന്നത്‌. അത്‌ കാല്‍മു 
തല്‍ ശിരസ്സുവരെ പൊക്കമുള്ള തായിരിക്കണം. തുളയില്ലാതെ 
മിനുമിനുത്ത്‌ ശ്രേഷ്ഠമായ ആ ദണ്ഡം കറുപ്പുനിറ 
മുള്ളതാകരുത്‌. ഇതെല്ലാം സ്വീകരിച്ചതിനുശേഷം ആചമി 
ക്കേണ്ടതാണ്‌. അനന്തരം നിര്‍ദ്ദിഷ്ഠമന്ത്രം ഉച്ചരിച്ച്‌ ദണ്ഡം 
കൈയിലെടുത്ത്‌ ഉചിതമായ അനുഷ്ഠാനം നിര്‍വൃഹിക്കണം. 
ആചമനം ചെയ്ത്‌ താന്‍ യോഗ പട്ടാഭിഷിക്തനായി എന്ന്‌ 
വിചാരിച്ച്‌ സ്വാശ്രമാചാരപരനായി ജീവിക്കേണ്ടതാണ്‌. ഇതാണ്‌ 
ഉപനിഷത്തിന്റെ അനുശാസനം. 


പഞ്ച മോപദേശം 


1. അഥ ഹൈനം പിതാമഹം നാരദഃ പ്രപച്ഛ്‌, ഭഗവന്‍ 
സര്‍വ കര്‍മ്മ നിവര്‍ത്തകഃ സന്യാസ ഇതിത്വയൈ 
വോക്തഃ പുനഃ സ്വാശ്രമാചാരപരോ ഭവേദിത്യുച്യുതേ. 
തതഃ പിതാമഹ ഉവാച. ശരീരസ്യ ദേഹിനോ ജാഗ്രത്‌ 
സ്വപ്നസുഷുപ്തി തുരീയാവസ്ഥഃ സന്തിതദധീനാഃ 
കര്‍മജ്ഞാന വൈരാഗ്യപ്രവര്‍ത്തകാ പുരുഷാ ജന്ത 
വസ്തദനു കുലാചാരാഃ സന്തിതഥൈവ ചേദ്‌ ഭഗവന്‍ 
സന്യാസാഃ കതിഭേദാ സ്തദനുഷ്ഠാനഭേദ. കീദൃശാ 
സ്തത സ്മാകം വക്തു മര്‍ഹസീതി. തഥേത്യംഗ?ീ 
കൃത്യ തു പിതാമഹേന 


നാരദന്‍ ബ്രഹ്മാവിനോടു ചോദിച്ചു. “ഭഗവന്‍, അങ്ങ്‌ 
സന്യാസം സര്‍വകര്‍മ്മ നിവര്‍ത്തകമെന്നും അതോടൊപ്പം 
തന്റെ ആശ്രമത്തിനിണങ്ങിയ ആചാരങ്ങള്‍ സംരക്ഷിക്കണ 
മെന്നും പറഞ്ഞു. അതിന്റെ വിശദീകരണം നല്‍കണം 
ബ്രഹ്മാവ്‌ പറഞ്ഞു: ദേഹധാരിയായ ജീവിക്ക്‌ ജാഗ്രത്‌, സ്വപ്നം 
സുഷുപ്തി, തുരീയം എന്നീ നാല്‍ അവസ്ഥകളാണുള്ളത്‌. 
ഇവയില്‍ കര്‍മ്മം ജ്ഞാനം വൈരാഗ്യം തുടങ്ങിയവയുടെ 


പ്രവര്‍ത്തനവും നടക്കുന്നു. എല്ലാ ജീവികളും ഈ നാലവ്‌ 
സ്ഥകളെയും ആശ്രയിച്ച്‌ അവസ്ഥാനുകൂലം ജീവിക്കുന്നു. 
സന്യാസി, ബ്രഹ്മചാരി, ഗൃഹസ്ഥന്‍, വാന്രപസ്ഥന്‍ ഇവരെ 
കൊണ്ട്‌ സേവനീയ സ്മാര്‍ത്ത കര്‍മ്മങ്ങള്‍ നിര്‍വഹിപ്പിക്കു 
ന്നു. അതുപോലെ സന്യാസത്തിനനുകൂലമായി ശ്രവണമന 
നനിദിധ്യാസനങ്ങളും ആവശ്യമാണ്‌. ആ അഭിപ്രായ 
ത്താലാണ്‌ സന്യാസി ആശ്രമത്തിന്‌ അനുകൂലമായിത്തന്നെ 
്രവര്‍ത്തിക്കുന്നുവെന്ന്‌ പറഞ്ഞത്‌. “നാരദന്‍ പറഞ്ഞു. “ഭഗ 
വന്‍, ഇനി സന്യാസത്തിന്റെ ഭേദങ്ങളെപ്പറ്റിയും അവയുടെ 
അനുഷ്ഠാനത്തിലുള്ള അന്തരങ്ങളെപ്പറ്റിയും പറഞ്ഞു 


തരണേ.” 


2-7. സന്യാസഭേദൈരാചാരഭേദ. കഥമിത 
ചേത്തത്ത്വ തസ്ത്വേക ഏവ സന്യാസഃ അജ്ഞാനേ 
നാശക്തിവശാത്‌ കര്‍മ്മലോപശ്ചത്രൈവിധ്യമേതു 
വൈരാഗ്യ സംന്യാസാദ്‌ ജ്ഞാന സന്യാസോ ജ്ഞാന 
വൈരാഗ്യ സന്യസഃ കര്‍മ സന്യാസശ്ചതി ചാതുര്‍ 
വിധ്യമുപാഗത സ്തദ്യഥേതി ദുഷ്ഠമദനാഭാവേച്ചേതി 
വിഷയവൈഷ്ണ്യമേത്യ പ്രാക്പുണ്യ കര്‍മ്മ വശാത്‌ 
സന്യസ്തഃ സ വൈരാഗ്യ സന്യാസീ ശാസ്ര്ര 
ജ്ഞാനാത്‌ പാപപുണ്യ ലോകാനുഭവ്രശവണാത്‌ ഗ്രപ 
ഞ്ചോപരതഃ ക്രോധേര്‍ഷ്യാസൂയാഹ ങ്കാരാഭിമാനാ 
ത്മകേ സര്‍വസംസാരം നിര്‍വ്ൃത്യ ദാരേഷണാധനേ 
ഷണാ, ലോകേഷണാത്മകേ ദേഹവാസനാം ശാസ്ത്ര 
വാസനാം ലോകവാസനാം ത്യക്ത്വാ വമനാന്നമിവ 
പ്രകൃതീയം സർവമിദം ഹേയം മത്വാ, സാധന ചതു 
ഷ്ടയ സമ്പന്നോ യഃ സംന്യസൃതി സ ഏവ ജ്ഞാന 
സന്യാസി. ക്രമേണ സര്‍വമഭ്യാസി സര്‍വമനുഭൂയ 
ജ്ഞാന വൈരാഗ്യാഭ്യം സ്വരൂപാനുസന്ധാനേന ദേഹ 
മാത്രവശിഷേടഃ സന്യസ്യ ജാതരൂപധരോഭവതി സ 
ജ്ഞാന വൈരാഗ്യ സന്യാസീ ബ്രഹ്മചര്യം സമാപ്യ 
ഗൃഹീ ഭൂത്വാ വാനപ്രസ്ഥാഗ്രമേതു വൈരാഗ്യ 
സന്യാസി ്രഹ്മചര്യം സമാപ്യ ഗൃഹീഭൂത്വാ വാന 
്രസ്ഥാശ്രമേത്യേ വൈരാഗ്യ ഭാവേ /പ്യാ്രമക്രമാ 
നുസാരേണ യഃ സന്യാസ്യസംന്യാസാ ജ്ജാതരൂപ 
ധരോ വൈരാഗ്യസന്യാസീ. വിദ്വത്‌ സന്യാസീ 
ജ്ഞാന സന്യാസീ വിവിദിഷാ സന്യാസീ കര്‍മ്മസ 
ന്യാസീ. 


ബ്രഹ്മാവ്‌ പറഞ്ഞു: ഞാന്‍ ഇനി സന്യാസാശ്രമ ഭേദ 
ങ്ങളെപ്പറ്റി പറയാം. യഥാര്‍ത്ഥത്തില്‍ സന്യാസം ഒരു പ്രകാര 
ത്തിലേ ഉള്ളൂ. പക്ഷേ അജ്ഞാനം അസാമര്‍ത്ഥ്യം കര്‍മ്മ 
ലോഭം ഇവയാല്‍ അതിന്‌ അനേക രൂപങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്‌. 
വൈരാഗ്യ സന്യാസം, ജ്ഞാനസന്യാസം, ജ്ഞാനവൈരാഗ്യ 
സന്യാസം, കര്‍മ്മ സന്യാസം എന്നിങ്ങനെ നാലുതരമാണ്‌. 
മനസ്സിലെ ദുഷിത ഭാവന മാറി വിഷയവിരക്തി വന്ന്‌ പൂര്‍വ 
ജന്മസുകൃതങ്ങളായ സത്കര്‍മ്മങ്ങളുടെ ഫലമായി വിരക്തി 
യോടെ സന്യാസം സ്വീകരിക്കുന്നവനാണ്‌ വൈരാഗ്യ സന്യാ 
സി. ശാസ്ത്രജ്ഞാനത്താലോ, അനഭവജ്ഞാനത്താലോ 
സ്വാഭാവികമായും പ്രപഞ്ചത്തോടു വിരക്തി തോന്നിയവനാണ്‌ 


le 


ജ്ഞാന സന്യാസി. കോപം, ഈര്‍ഷ്യ, അസൂയ, അഹങ്കാരം 
എന്നിവ ചേര്‍ന്ന വിശ്വത്തെ അകറ്റി സ്ത്രീധനഖ്യാതി കാമ 
നകളില്‍ നിന്നും മുക്തനായിട്ടുള്ളവനും ദേഹാത്മ കാദിവാ 
സനകള്‍ തൃജിച്ചവനുമാണ്‌ ജ്ഞാനസന്യാസി. സകല 
ശാസ്ത്രങ്ങളും അഭ്യസിച്ച്‌ അനുഭവജ്ഞാനം നേടി ജ്ഞാന 
വൈരാഗ്യത്താല്‍ ആത്മസ്വരുപധ്യാനപരനായി ദിഗംബരനാ 
യിരിക്കുന്നവന്‍ വൈരാഗ്യസന്യാസിയാണ്‌. ബ്രഹ്മചര്യം അവ 
സാനിപ്പിച്ച്‌ ഗൃഹസ്ഥാശ്രമം പരിപാലിച്ച്‌ വാനരപസ്ഥ 
ത്തില്‍നിന്നും സന്യാസം സ്വീകരിച്ചവന്‍ കര്‍മ്മസന്യാസിയാ 
ണ്‌. ബ്രഹ്മചര്യത്തിനു ശേഷം സന്യാസം കൈകൊണ്ട്‌ ദിഗം 
ബരനായിത്തീരുന്നവന്‍ വൈരാഗ്യ സന്യാസി. വിദ്വത്‌ സന്യാ 
സിയെ ജ്ഞാന സന്യാസിയെന്നും പറയും. വിവിദിഷ്വാ സന്യാ 
സിയുടെ മറ്റൊരു പേര്‍ കര്‍മ്മ സന്യാസി എന്നാണ്‌. 


8.17. കര്‍മ്മസന്യാസോപി ദ്വിവിധഃ നിമിത്ത 
സംന്യാസോ അനിമിത്ത സംന്യാസശ്ചേതി നിമിത്ത 
സ്ത്വാതുരഃ അനിമിത്ത ക്രമ സംന്യാസഃ ആതുരഃ 
സര്‍വകര്‍മ്മ ലോപഃ പ്രാണ സ്യോത്‌ ക്രമേണ കാല 
സന്യാസഃ സ നിമിത്ത സന്യാസഃ ദ്യഡ്ദാംഗോ ഭൂത്വാ 
സര്‍വം കൃതകം നശ്വരമിതി ദേഹാദികം സര്‍വം 
ഹേയം പ്രാപ്യ ഹംസഃ ശുചിഷദ്വസുരന്തരിക്ഷ 
സദ്ധ്യോതാ വേദിഷഭതിഥിര്‍ ദുരോണസത്‌ നൃഷദ്വര 
സദൃത്സഭവ്യോസദബ്ജാഗോജാ ജൃതജാ അരദിജാ 
ലൃതം ബൃഹത്‌ ബ്രഹ്മവ്യതിരിക്തം സര്‍വം നശ്വരമിതി 
നിശ്ചിത്യാഥോ ക്രമേണ യഃ സന്യസൃതി സ സന്യാ 
സോനിമിത്ത സംന്യാസഃ 


സന്യാസഃ ഷഡ്‌ വിധോ ഭവതി കുടീചകോ ബഹൂ 
ദകോ ഹംസഃ പരമഹംസഃ തുരീയാതീതോ/ അവധൂ 
തശ്ചേതി. കുടീചകഃ ശിഖായ ജേഞാപവീതി ദണ്ഡ 
കമണ്ഡലുധരാ കാപീനകന്ഥാധരഃ പിതൃ മാതൃ 
ഗുര്‍വാരാദനപരഃ പിഠരഖനിത്ര ശിക്യാദി മന്ത്രസാധ 
നപര ഏക്രതാന്നാദനപരഃ ശ്വേതോര്‍ധ പുണ്ഡ്രധാര? 
ത്രിദണ്ഡഃ ബഹുദകഃ ശിഖാദി കന്ഥാധര സ്ത്രീപു 
ണ്രഡധാരീ കടിചകവത്‌ സര്‍വ സമോ മധു കര 
വൃത്യാഷ്ട കബളാശീ ജടാ ധാരീ 
ര്രുന്ധ്രോര്‍ധപുണ്ര്ഡധാരീ അസംതൃപ്ത മധുകരാ 
ന്നാശീ ഭൌാപീന ഖണ്‍ഡധാരീ പരമഹംസഃ ശിഖായ 
യജേഞാപവീത രഹിതഃ പഞ്ച ഗൃഹഷ്വേക രാത്രാ 
ന്നാദന പരഃ കരപാത്രി ഏകകൌവീനധാരീ ശാടീമേ 
കാമേകം വൈണവം ദണ്ഡമേകശാടി ധരോ വാ 
ഭസ്‌ മോദ്ധമൂന പരഃ സര്‍വത്യാഗീ. തുരീയാതീതോ 
ഗോമുഖഃ ഫലാഹാരീ അന്നാഹാരീ ചേദ്‌ ഗൃഹ്രതയേ 
ദേഹമാത്രാവശിഷ്ടോ ദിഗംബരഃ കുണപവച്ഛരീര 
വ്ൃത്തികഃ അവധുതസ്ത്വനിയമോ /ഭിശസ്തപതിത 
വര്‍ജ്ജന പൂര്‍വകം സര്‍വവര്‍ണ്ണേഷ്വ ജഗരവൃത്യാഹാ 
രപരഃ സ്വരൂപാനു സന്ധാനപരഃ 


ഹംസോ 


നിമിത്ത സന്യാസമെന്നും അനിമിത്ത സംന്യാസമെന്നും 
കര്‍മ്മ സംന്യാസം രണ്ടുവിധത്തിലുണ്ട്‌. ആതുര സംന്യാസം 


തന്നെ നിമിത്ത സന്യാസം: ്രസന്യാസം അനിമിത്ത Ro 
സംമാണ്‌. രോഗബാധിതനായി മരണകാലത്ത്‌ സന്യാസം 
സ്വീകരിക്കുന്നതാണ്‌ നിമിത്ത സന്യാസം. മറ്റെല്ലാമെന്ന 
പോലെ ശരീരവും നശ്വരമാണെന്ന്‌ സാധകന്‍ അറിയുന്നു. 
പരമാത്മാവ്‌ ആകാശസഞ്ചാരിയായ ഹംസമാണ്‌. വസു അന്ത 
രീക്ഷ സഞ്ചാരിയാണ്‌. വേദിയില്‍ പ്രതിഷ്ഠിതമായ അഗ്നി 
അതാണ്‌: ഹേതാവും അതുതന്നെ. ഗൃസ്ഥന്റെ അതിഥിയാ 
ണത്‌. മനുഷ്യരിലും അത്‌ ഉള്‍ക്കൊള്ളുന്നു. സത്യത്തിലും 
വിശിഷ്ടവസ്തുക്കളിലും അതുണ്ട്‌. ആകാശത്തിലും ജല 
ത്തിലും പൃഥ്വിയിലും വാണിയിലും പര്‍വതത്തിലുമെല്ലാം 
അത്‌ പ്രകടമാകുന്നു, അതു തന്നെയാണ്‌ ഏകവും പരമവു 
മായ സത്യമെന്ന്‌ പറയാം. ഇങ്ങനെ പരബ്രഹ്മം മാത്രമേ സത്യ 
മായിട്ടുള്ളൂ എന്ന്‌ കരുതി ബ്രഹ്മമൊഴിച്ചുള്ളതെല്ലാം നശ്വര 
മെന്നു കരുതി ക്രമമായി സന്യാസാശ്രമത്തില്‍ പ്രവേശിക്കു 
ന്നവനാണ്‌ അനിമിത്ത സംന്യാസി. അതുപോലെ കുടീച 
കന്‍ ബഹുദകന്‍ ഹംസന്‍, പരമഹംസന്‍, തുരീയാതീതന്‍, 
അവധൂതന്‍ ഇങ്ങനെ സന്യാസിമാര്‍ ആറ്‌ പ്രകാരത്തിലെന്ന്‌ 


പറയപ്പെടുന്നു. 


ശിഖയും യജേഞാപവീതവും പരിത്യജിക്കാതെ ദണ്ഡം 
കമണ്ഡലു, കലം, തൂമ്പ, സഞ്ചി എന്നിവ സൂക്ഷിക്കുകയും 
മന്ത്രസിദ്ധിയില്‍ ലയിച്ചിരിക്കുകയും ചെയ്യുന്നവന്‍ കുടീചക 
സന്യാസിയാണ്‌. അതിനാല്‍ ശ്വേതാര്‍ദ്ധ് പുണ്ഡ്രവും 
ത്രിദണ്ഡവും ധരിക്കുന്നു. ഒരേ സ്ഥാനത്തു നിന്നു തന്നെ 
യാണ്‌ ഭക്ഷണം കഴിക്കുന്നത്‌. കുടീചകനെപ്പോലെതന്നെ 
ശിഖയും യജ്ഞോപവീതവും ധരിച്ച്‌ ്രിപുണ്ഡ്രധാരിയായി 
സമദര്‍ശിയായി പല വീടുകളില്‍നിന്നും ഭക്ഷയാചിച്ച്‌ കഴി 
ക്കുകയും എട്ടുരുളമാത്രം ഭക്ഷിക്കുകയും ചെയ്യുന്നവനാണ്‌ 
ബഹുദകന്‍. ജടാധാരിയായ ഉര്‍ധ്വപുണ്ഡ്രം ധരിച്ച്‌ കാപീനം 
തുണി ഭിക്ഷാപാത്രം എന്നിവ സൂക്ഷിക്കുന്നവനാണ്‌ ഹംസന്‍ 
എന്ന സന്യാസി. 


ശിഖയും സൂത്രവും ധരിക്കാതെ അഞ്ചു വീടുകളില്‍ 
നിന്നും ഭിക്ഷയാചിച്ച്‌ ഓരോ രാത്രിയിലും ഭക്ഷണം കഴിക്കു 
ന്നവനാണ്‌ പരമഹംസന്‍. പാത്രത്തിന്റെ സ്ഥാനത്ത്‌ കൈ ഉപ 
യോഗിക്കുന്നു. അതുകൊണ്ട്‌ അയാളെ കരപാത്രി എന്നു 
പറയാറുണ്ട്‌. ഒരു കൌപീനം, ഒരു പുതപ്പ്‌, മുളവടി എന്നിവ 
ധരിക്കും. സര്‍വ പരിത്യാഗിയായ ഇയാള്‍ ഭസ്മലേപനതത്പ 


രനാണ്‌. 


കിട്ടുന്നതെന്തോ അതുകൊണ്ട്‌ തൃപ്തിപ്പെടുന്നവനാണ്‌ 
തൂരീയാതീത സന്യാസി. അയാള്‍ ആരോടും ഒന്നും യാചി 
ക്കില്ല. ഫലാഹാരം മാത്രമാണ്‌ ഭക്ഷണം. മൂന്നു വീടുക 
ളില്‍നിന്നു മാത്രം അന്നം സ്വീകരിക്കും. ദിംഗംബരത്വം 
കൈക്കൊള്ളുന്നു. യാതൊരു വിധത്തിലുള്ള ബന്ധവും മാനി 
ക്കാത്തവനാണ്‌ അവധൂതന്‍. കളങ്കിതരും പതിതരുമാല്ലാത്ത 
വരില്‍ നിന്ന്‌ എന്തു കിട്ടുന്നോ അത്‌ സ്വീകരിച്ച്‌ അജഗരവ്യ 
ത്തിയില്‍ അതായത്‌ ഒരിടത്തു കിടന്ന്‌ അടുത്തുവന്നു കിട്ടുന്ന 
ഇര മാത്രം കഴിക്കുന്ന പെരുമ്പാമ്പിന്റെ സ്വഭാവത്തോടെ കഴി 
യുന്നവനാണ്‌ അവധൂതന്‍. 


P 


ഇ 


18. ആതുരോ ജീവതി ചേത്‌ ക്രമസന്യാസഃ കര്‍ത്തവ്യഃ 
കുടീചക ബഹൂദകഹംസാനാം (്രഹ്മചര്യാ ശ്രമാദി 
തുരീയാശ്രമവത്‌ കുടീചകാനാം സന്യാസ വിധിഃ പര 
മഹംസാദിത്രായാണാം ന കടി സൂത്രം ന കൌപീനം 
ന വസ്ര്തം ന കമണ്ഡലുര്‍ ന ദണ്ഡഃസര്‍വ 
വര്‍ണ്ണ്ൈക ഭൈക്ഷാടന പരത്വം ജാതരുപധരത്യം 
വിധിഃ സന്യാസകാലേ /പ്യലംബുദ്ധി പര്യന്ത മധീത്യ 
തദനന്തരം കടിസൂത്രം കൌപീനം ദണ്ഡം വസ്ത്രം 
കമണ്ഡലം സര്‍വമപ്സു വിസൃജ്യാഥ ജാതരൂപധര 
ശ്ചരേന്ന കന്ഥാവേശോ നാധ്യേത വ്യോ ന ശ്രോത 
വ്യമന്യത്‌ കിഞ്ചിത്‌ പ്രണവാദന്യം ന തര്‍ക്കം പറേന്ന 
ശബ്ദമപി ബ്ൃഹത്സബ്ദാന്‍ ന അധ്യാപയേന്ന മഹ 
ദ്വാചോ വിഗ്ലാപനം ഗിരാപാണൃദിനാ സംഭാഷണം 
നാന്യസ്മാത്‌ വാ വിശേഷേണ ന ശൂത്രസ്ത്രീപതി 
തോദക്യാ സംഭാഷണം ന യ തേര്‍ ദേവ പൂജാനോ 
ത്സവദര്‍ശനം തീര്‍ത്ഥയാത്രാ വൃത്തിഃ 


രോഗാര്‍ത്തനായ വ്യക്തി സന്യാസം കൈവരിച്ചതിനു 
ശേഷം മരിച്ചില്ലെങ്കില്‍ അയാള്‍ വിധിപ്രകാരം ക്രമസംന്യാസം 
സ്വീകരിക്കുന്നതാണുചിതം. കുടീചന്‍, ബഹൂദകന്‍, ഹംസന്‍ 
എന്നീ മുന്നിവിഭാഗത്തില്‍ പെട്ട സന്യാസിമാര്‍ക്ക്‌ ബ്രഹ്മച 
ര്യം, ഗാര്‍ഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നീ ക്രമത്തില്‍ നാലാ 
മത്തെ ആശ്രമം വിധിച്ചിരിക്കുന്നു. പരമഹംസന്‍, തുരീയാ 
തീതന്‍, അവധൂതന്‍, ഈ മൂന്നു കൂട്ടര്‍ക്ക്‌ കടിസൂത്രം, ദണ്ഡം, 
കമണ്ഡലു, വസ്ത്രം മുതലായവയൊന്നും ആവശ്യമില്ല. 
അവര്‍ക്ക്‌ നഗ്നരായി ചരിച്ച്‌ എല്ലാ ജാതിയില്‍ പെട്ടവരുടെയും 
ഗൃഹങ്ങളില്‍നിന്ന്‌ ഭിക്ഷ യാചിക്കാന്‍ സ്വാതന്ത്ര്യമുണ്ട്‌. സ്യാസ 
സ്വീകരണത്തില്‍ ആത്മസംതൃപ്തിവരെ അധ്യയനം തുടരണം 
പിന്നെ കാപിീനവും കൂടി സൂത്രവും ജലത്തില്‍ എറിയണം. 
നഗ്നനെങ്കില്‍ അംഗവസ്ത്രം പാടില്ല. അധ്യയനം പ്രവചനാദി 
ശ്രവണം ഇവ പാടുള്ളതല്ല. പ്രണവം മാത്രം ജപിക്കാം. വൃഥാ 
ലാപം പാടില്ല. ഹസ്തമുദ്രയില്‍ സംഭാഷണവും അനുവദനീ 
യമല്ല. രജസ്വലയുമായി സംഭാഷണമരുത്‌. തീര്‍ത്ഥാടനം ദേവ 
പൂജ ഉത്സവദര്‍ശനം എന്നിവയും യതിക്ക്‌ നിഷിദ്ധമാകുന്നു. 


19-21. പുനര്‍യതിവിശേഷം കുടീചകസ്യ ഏകത്ര 
ഭിക്ഷാ ബഹുദകസ്യ അസംക്ണുപ്തം മാധുകരം, 
ഹംസസ്യ അഷ്ടഗ്യഹേഷു അഷ്ടകവളം പരമഹം 
സസ്യ പഞ്ചഗൃഗേഷു കരപഠ്രതം ഫലാഹാരോ 
ഗോമുഖം തുരീയാതീതസ്യ അവധൂതസ്യ അജഗര 
വൃത്തി സാര്‍വവര്‍ണ്ണകേഷു യതി. ന ഏകരാത്രം 
വസേത്‌ ന കസ്യാ പി നമേത്‌. തുരീയാതീതാവധുത 
യോര്‍ ന ജ്യേഷ്ഠോ യോ ന സ്വരൂപജ്ഞഃ സ 
ജ്യേഷ്ഠോ പി കനിഷ്ഠോ ഹസ്താഭ്യാം നദ്യുത്ത 
രണം ന കുര്യാത്‌ ന വൃക്ഷമാരോഹേത്‌ ന യാനധി 
രുഡോ ന ക്രയവിക്രയപരോ ന കിഞ്ചിത്‌ വിനിമയ 
പരോ ന ദാംഭികോ നാനൃതവാദീ ന യതേഃകിംചിത്‌ 
ക കര്‍ത്തവ്യമസ്തി ചേത്‌ സാംകര്യം തസ്മാന്‍ മന 
നാദ സന്യാസി നാമധികാരഃ 


കുടീചക സന്യാസി ഒരിടത്തു നിന്നു മാത്രമേ ഭിക്ഷണ്ം 
സ്വീകരിക്കാവൂ. ബഹുദുകന്‍ അനിശ്ചിതങ്ങളായ ഗൃഹങ്ങ 
ളില്‍നിന്ന്‌ ആഹാരം കഴിക്കണം. ഹംസ സന്യാസി എട്ടു വീടു 
കളില്‍നിന്നും ഓരോ ഉരുളച്ചോറു മാത്രം സ്വീകരിക്കാവുന്ന 
താണ്‌. പരമഹംസന്‍ അഞ്ചു ഗ്രഹങ്ങളില്‍ നിന്നും അയാ 
ളുടെ കൈവശം പാത്രമൊന്നും പാടുള്ളതല്ല. കൈതന്നെ 
പാത്രം. തുരീയാതീതന്‍ കിട്ടുന്നതെന്തായാലും സ്വീകരിച്ച്‌ 
തൃപ്തിനേടണം. സന്യാസി രാത്രിയില്‍ ഒരാളുടെ വീട്ടില്‍ താമ 
സിക്കരുത്‌. ആരെയും നമസ്കരിക്കരുത്‌. തുരീയാതീതനിലും 
അവധുതനിലും വലിപ്പച്ചെറുപ്പമില്ല. 


പ്രായത്തില്‍ കൂടിയവനും വലിയവന്‍ തന്നെ ആത്മ 
ജ്ഞാനമില്ലാത്തവനാണ്‌ ചെറിയവന്‍. പുഴ നീന്തിക്കടക്കുക 
മരത്തില്‍ കയറുക, യാത്രയ്ക്ക്‌ വാഹനമുപയോഗിക്കുക, ക്രയ 
വിക്രയംചെയ്യുക, അഹങ്കരിക്കുക, അസത്യം പറയുക ഇവ 
യെല്ലാം സന്യാസിക്ക്‌ യോജിച്ചതല്ല. മനനത്തിനുമാത്രമേ 
സന്യാസിക്കധികാരമുള്ളൂ. 


22. ആതുര കുടീചകയോര്‍ഭൂലോകോ ബഹുദകസ്ൃ 
സ്വര്‍ഗ്ഗലോകോ ഹംസസ്യ തപോലോകഃ പരമഹം 
സസ്യ സത്യലോകഃ തുരീയാതീതാവധൂതയോഃ 
സ്വാത്മന്യേവ കൈവല്യം സ്വരൂപാനുസന്ധാനേന ഭ്രമ 
രകീട ന്യായമവത്‌. യംയം വാ പി സ്മരന്‍ ഭാവം ത്യജ 
തൃന്തേ കളേബരം തംതമേവ സമാപ്നോതി നാന്യഥാ 
ശ്രുതിശാസനം. 


ആതുര സന്യാസിയും കുടീചകസന്യാസിയും ഭൂലോ 
കത്തെയും ഭൂവര്‍ലോകത്തെയും പ്രാപിക്കുന്നതാണ്‌. ബഹു 
ദകന്‍ സ്വര്‍ഗ്ഗലോകം, ഹംസന്‍ തപോലോകം, പരാഹംസന്‍ 
സത്യലോകം, തുരീയാതീതനും അവധൂതനും സ്വന്തം ആത്മാ 
വില്‍ തന്നെ കൈവല്യപ്രാപ്തിക്ക്‌ അധികാരികളാകുന്നു. ശ്രമ 
രകീടത്തിനൊപ്പം സ്വരൂപാനുസന്ധാനം ചെയ്യുന്ന ഇവര്‍ സ്വരൂ 
പത്തെത്തന്നെ പ്രാപിക്കുന്നതാണ്‌. മനുഷ്യന്‍ മരിക്കുമ്പോള്‍ 
ഏതേതു ഭാവത്തെയാണോ ചിന്തിക്കുന്നത്‌ അവന്‍ അതേ 
രൂതത്തെത്തന്നെ പ്രാപിക്കുന്നുവെന്ന്‌ ശ്രുതി ശാസനമു 
ണ്ടായിട്ടുണ്ട്‌. 


23. തദേവം ജ്ഞാത്വാ സ്വരൂപാനുസന്ധാനം വിനാ 
അന്യഥാ ആചരപരോ നഭവത്തേദാചാരവശാത്തത്ത 
ല്ലോക പ്രാപ്തിഃ ജ്ഞാനവൈരാഗ്യസമ്പന്നസ്യസ്വ 
സ്മിന്നേവ മുക്തിരിതി ന സര്‍വ്ര്ത ആചാരപ്രസക്തി. 
തദാചാരഃ ജാഗ്രത്‌ കാലേ വിശ്വ സ്വപ്ന കാലേ 
തൈജസഃ സുഷുപ്തികാലേ പ്രാജ്ഞഃ അവസ്ഥാഭേ 
ദാദവസ്ഥേ ഈശ്വര ഭേദഃ കാര്യദേദാത്‌ കാരണഭേദഃ 
താസു ചതുര്‍ദശ കാരണാനാം ബാഹ്യവൃത്തിയോ 
അന്തര്‍വ്യത്തയഃ തേഷാം ഉപാദാന കാരണം 
വൃത്തയഃ ചത്വാരഃ മനോബുദ്ധി രഹങ്കാരശ്ചിത്തം 
ചേതി തത്തദ്‌ വൃത്തി വ്യാപാരഭേദന പൃഥഗാചാരഭേദഃ 


ഇങ്ങനെ ധരിച്ച്‌ സ്വരൂപാനുസന്ധാനം ഉപേക്ഷിച്ച്‌ മറ്റു 
വിഷയത്തില്‍ വ്യാപരിക്കരുത്‌. പലവിധ ആചാരത്താല്‍ അത 


2 


രാ 


നുസരിച്ച്‌ പ്രവര്‍ത്തിക്കേണ്ടിവരും. ജ്ഞാനവൈരാഗ്യധന 
നായ സന്യാസിയുടെ മുക്തി തന്നില്‍ തന്നെയാണ്‌. തന്റെ 
ആചരണത്തില്‍ നിന്ന്‌ വിട്ടുമാറി മറ്റുള്ളവ സ്വീകരിക്കാതിരി 
ക്കുന്നതാണ്‌ ഉചിതം. ജാഗ്രത്‌ സ്വപ്നസുഷുപ്തി മൂന്നിലും 
സന്യാസിക്ക്‌ സാമാന്യഭാവമായിരിക്കണം അതിനെത്തന്നെ 
ജാഗ്രദവസ്ഥയില്‍ വിശ്വം എന്നും സ്വപ്നാവസ്ഥയില്‍ തൈജ 
സമെന്നും സുഷുപ്തിയില്‍ പ്രാജ്ഞമെന്നും പറയുന്നത്‌ ഏക 
ദേശം ഒന്നുതന്നെയാണ്‌. കാര്യഭേദം തന്നെയാണ്‌ കാരണഭേ 
ദം. പതിന്നാലു കാരണങ്ങളുള്ള ബാഹ്യവും ആന്തരീകവു 
മായ വൃത്തികള്‍ക്ക്‌ കാരണം ഒന്നുതന്നെയാണ്‌. മനസ്സ്‌, 
ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവ നാലും ബാഹ്യവൃത്തിക 
ളാകുന്നു. എല്ലാ വൃത്തികളുടെയും സ്വഭാവത്തിനു യോജിച്ച 
ആചരണത്താല്‍ ഓരോ ഭേദം ഉണ്ടാകുന്നു. 


25. നേത്രസ്ഥം ജാഗരിതം വിദ്യാത്‌ കണ്ഠേസ്വപ്നം 
സമാവപിശത്‌. 


സുഷുപ്തം ഹൃദയസ്ഥം തു തുരീയ 
മൂർധ്നി സംസ്ഥിതം 


ജാഗ്രദവസ്ഥയില്‍ വിശ്വം നേത്രത്തിലും സ്വപ്നാവസ്ഥ 
യില്‍ തൈജസം കണ്ഠത്തിലും സുഷുപ്താവസ്ഥയില്‍ 
പ്രാജ്ഞം ഹൃദയത്തിലും തുരീയം മുര്‍ദ്ധാവിലും സ്ഥിതിചെ 
യ്യുന്നതാണ്‌. 


26. തുരീയം അക്ഷരമിതി ജ്ഞാത്വാ ജാഗരിതേ സുഷു 
പ്ത്യവസ്ഥാപനാ ഇവ യദ്യത്ശ്രുതം യദ്യത്‌ ദൃഷ്ടം 
തത്‌ സര്‍വം അവിജ്ഞാതമിവയോ വസേത്‌ തസ്യ 
സ്വപ്നാവസ്ഥായാമപി താദൃഗവ സ്ഥാ ഭവതി. സ ജീവ 
ന്മുക്ത ഇതി വദന്തി. സര്‍വ ശ്രുതൃര്‍ഥ പ്രതിപാദന 
മപി തസ്ൈവമുക്തി രിതി. ഭിക്ഷുഃ ന ഐഹികാമു 
ഷ്മികാപേക്ഷഃ യദ്യപി അപേക്ഷാസ്തി തദനുരൂപോ 
ഭവതി സ്വരൂപാനു സന്ധാ ന വ്യതിരിക്താന്യ, ശാസ്ത 
രാഭ്യാ സൈരുഷ്ട്രാ കുങ്കുമഭാരവത്‌ വ്യര്‍ത്ഥോ ന 
യോഗ ശാസ്ത്രപവ്ൃയത്തി ന സാംഖ്യ ശാസ്ത്രാ 
ഭ്യാസോ ന മന്ത്രതന്ത്ര വ്യാപാര; ഇതര ശാസ്ത്ര 
്രവൃത്തിഃ യതേരസ്തിചേത്‌ ശവാലങ്കാര വത്‌ ചര്‍മ്മ 
കാര വദതി വിദുരകര്‍മ്മാചാര വിദ്യാ ദുരോ ന പ്രണവ 
കീര്‍ത്തനപരോ യദ്യത്‌ കര്‍മ്മ കരോതി തത്തത്‌ ഫല 
മനുഭവതി ഏദരണ്ഡതൈലഫേന വദതഃ സര്‍വം 
പരിത്യ ജ്യ തത്‌ പ്രസക്തം മനോദണ്ഡം കരപാത്രം 
ദിഗംബരം ദൃഷ്ട്വാ പരിര്രജേത്‌ ഭിക്ഷുഃ ബാലോന്മത്ത 
പിശാചവന്മരണം. ജീവിതം വാന കാംക്ഷേത കാല 
മേവ പ്രതിക്ഷേത നിര്‍ദ്ദേശഭൃതകന്യായേന പരിര്രാ 
ഡിതി. 


ജാഗ്രത്‌ തുടങ്ങിയ അവസ്ഥകള്‍ പ്രകാശിപ്പിക്കുന്ന 
തുരീയ സ്വരൂപമായ അക്ഷര്രബഹ്മം താന്‍ തന്നെയാണെന്ന 
റിയുന്നവന്‍ ജാഗ്രത്തിലും സുഷുപ്തിയിലെ പ്രവൃത്തി തന്നെ 
ചെയ്യുന്നു. അയാള്‍ കേട്ടതും കണ്ടതും കേള്‍ക്കാത്തതും 
കാണാത്തതും പോലെ കരുതുന്നു. സ്വപ്നാവസ്ഥയിലും 
അതേ രൂപത്തില്‍ തന്നെ ഇങ്ങനെയുള്ളവനെ ജ്ഞാനികള്‍ 


ജീവന്മുക്തനെന്നു കരുതുന്നു. ശ്രുതികളെല്ലാം a 
മുക്തിയെപ്പറ്റി പറയുന്നു. യഥാര്‍ത്ഥ സന്യാസിക്ക്‌ ഐഹിക 
വിഷയങ്ങളില്‍ ആഗ്രഹമില്ലാത്തവനാണ്‌. അയാള്‍ പാരത്രിക 
വിഷയങ്ങളും ആഗ്രഹിക്കുന്നവനല്ല. സ്വസ്വരൂപാനുസന്ധാനം 
വെടിഞ്ഞ്‌ മറ്റു ശാസ്ത്രങ്ങള്‍. അഭ്യസിക്കാന്‍ ഒരുമ്പെടുന്നത്‌ 
ഒട്ടകത്തിന്റെ പുറത്ത്‌ കുങ്കുമത്തിന്റെ ചുമട്‌ കേറ്റുന്നതു 
പോലെ തന്നെ. സന്യാസി യോഗത്തിലോ സാംഖ്യത്തിലോ 
ഒന്നും വ്യാപരിക്കേണ്ടതില്ല. മ്രന്തത്ര്രാദികളിലും അവന്‍ 
ഏര്‍പ്പെടേണ്ടതില്ല. മറ്റു ശാസ്ത്രങ്ങള്‍ സന്യാസിയെ സംബ 
ന്ധിച്ചിടത്തോളം ശവത്തെ ആഭരണമണിയിക്കുന്നതുപോലെ 
യാണ്‌. ചര്‍മ്മകാരനെപ്പോലെ ദൂരെയിരുന്ന്‌ കര്‍മ്മവിദ്യാചാര 
ങ്ങളില്‍ നിന്ന്‌ വിമുക്തനാകണം. പ്രണവും ഉച്ചത്തില്‍ ഉച്ചരി 
ക്കേണ്ടതില്ല. താന്‍ ചെയ്ത കര്‍മ്മങ്ങള്‍ ആവണക്കെണ്ണയിലെ 
നുരപോലെ നിസ്സാരമായി കരുതേണ്ടതാണ്‌. ആത്മവിചിന്ത 
നമാകണം അവന്റെ പരമലക്ഷ്യം. ദിഗംബര സന്യാസി 
ആദര്‍ശാനുരൂപം പ്രവൃത്തിച്ച ബാലന്‍, ഭ്രാന്തന്‍, പിശാച്‌ 
എന്നിവരെപ്പോലെ ജീവിതമോ മരണമോ ആഗ്രഹിക്കരുത്‌. 
ഭൃത്യന്‍ യജമാനന്റെ ആജ്ഞയെയെന്നപോലെ അയാല്‍ 
ഈശ്വരേച്ഛയില്‍ ശ്രദ്ധ ചെലുത്തി പ്രവര്‍ത്തിക്കേണ്ടതാണ്‌. 
ഇതായിരിക്കണം ഉത്തമനായ സന്യാസിയുടെ ചിന്താഗതി. 


27. തിതിക്ഷാ ജ്ഞാന വൈരാഗ്യ ശമാദി 
ഗുണവര്‍ജിതഃ 


ഭിക്ഷാമാത്രേണ ജീവീസ്യാത്‌ സയതിര്‍യതി 
വൃത്തിഹാ. 


28. ന ദണ്ഡധാരണേന ന മുണ്ഡനേന 
നവേഷേ ണ ന ദംഭാചാരേണമുക്തിഃ 


29. ജ്ഞാനദണഡോ ധൃതോ യേന ഏക ദണ്ഡീ 
സ ഉച്യതേ. 
കാഷ്ഠദണഡോ ധൃതോ യേന സര്‍വാശീ 
ജ്ഞാനവര്‍ജിതഃ 


30. സയാതി നരകാന്‍ ഘോരാന്‍ മഹാരരവ 
സംജ്ജ്ഞിതാന്‍ 


പ്രതിഷ്ഠാ സുകരീ വിഷ്ഠാ സമാധീന മഹര്‍ഷി ഭിഃ 
തസ്മാദേനാം പരിത്യജ്യ കീടവത്‌ പര്യടേത്‌ യതിഃ 
31. അയാചിതം യഥാലാഭം ഭോജനാച്ഛാദനം ഭവേത്‌ 
പരേച്ചയാ ച ദിഗ്വാസാ സ്നാനം കുര്യാത്‌ പരേച്ഛയാ 


32. സ്വപ്നേപി യോ ഹി യുക്തഃ സ്യാജ്ജാ 
ഗ്രതീവവിശേഷതഃ 


ഈദ്യക്ചേഷ്ടഃ സ്മൃതഃ ശ്രേഷ്ഠോ വരിഷ്ഠോ 
ബ്രഹ്മവാദിനാം. 


33. അലോഭേ ന വിഷാദീസ്യാത്‌ ലാഭേചൈവ 
നഹര്‍ഷയേത്‌ 


പ്രാണ യാത്രികമാ൪്രഃ സ്യാന്മാത്രാ സംഗാദ്വിനിര്‍ഗതഃ 


34. അഭിപൂജിത ലാംഭാംശ്ച ജൂഗുപ്സേന 
നൈവസര്‍വശഃ 


P 


N 


a 


അഭിപൂജിത ലാഭൈസ്തുയതിര്‍ ഭൂക്ത്യോപി 
ബധ്യതേ. 


തിതിക്ഷ, ജ്ഞാനം, വൈരാഗ്യം ശമം ദമം മുതലായ 
ശ്രേഷ്ഠ ഗുണങ്ങളെ സന്യാസി കൈക്കൊള്ളണം. ഇവ 
വെടിഞ്ഞ്‌ ഉദരപൂരണത്തിന്‌ ഭിക്ഷാവൃത്തി നടത്തുന്നവന്‍ 
സന്യാസ വൃത്തിയെ നശിപ്പിക്കുന്നു. കേവലം ശിരോ 
മുണ്ഡനം കൊണ്ടോ ദണ്ഡധാരിയായതുകൊണ്ടോ മോക്ഷം 
ലഭിക്കില്ല. ജ്ഞാന ദണ്‍ഡമുള്ളവനാണ്‌ ദണ്ഡി. മനസ്സില്‍ 
പല ആഗ്രഹങ്ങളും നിറഞ്ഞിരിക്കെ, ജഞാനഹീനതയില്‍ മുള 
വടി ധരിച്ച്‌ നാട്യം നടിക്കുന്നവന്‍ ഘോരനരകത്തിന്‌ അധി 
കാരിയാകുന്നു. പന്നിയുടെ മലമെന്നപോലെ വെറുക്കേണ്ട 
താണ്‌ കീര്‍ത്തിയെന്ന്‌ മഹര്‍ഷിമാര്‍ പറയുന്നു. അതിനാല്‍ 
ഒരു സന്യാസിയുടെ കര്‍ത്തവ്യം പ്രതിഷ്ഠ ഉപേക്ഷിക്കുക 
യെന്നതാണ്‌. അഭിമാനരഹിതനായി കീടത്തെപ്പോലെ സഞ്ച 
രിക്കണം. ദിഗംബര സന്യാസി ഒരാളോടും ഒന്നും ആവശ്യ 
പ്പെടരുത്‌. കിട്ടുന്നതില്‍ സംതൃപ്തിപ്പെട്ട കാലയാപനം ചെയ്യ 
ണം. മറ്റുള്ളവരുടെ നിര്‍ദ്ദേശപ്രകാരം കുളിക്കാം; വസ്ത്രവും 
ധരിക്കാവുന്നതാണ്‌. സ്വപ്നത്തിലും ജാഗ്രദവസ്ഥയിലെന്ന 
പോലെ പെരുമാറാന്‍ കഴിയണം. അങ്ങനെയുള്ളവര്‍ ബ്രഹ്മ 
ജ്ഞാനികളില്‍ ഉത്തമരെന്ന്‌ പറയപ്പെടുന്നു. ഭിക്ഷ കിട്ടാതി 
രിക്കുമ്പോള്‍ ദുഃഖിക്കുകയോ കിട്ടുമ്പോള്‍ സന്തോഷിക്കു 
കയോ ചെയ്യാന്‍ പാടില്ല. ജീവിതം പുലര്‍ത്താന്‍ വേണ്ടിമാത്രം 
ഭിക്ഷതേടാവു. ബഹുമാനം ലഭിക്കുന്നതില്‍ ഉദാസീനനാക 
ണം. മാനാപമാന ശബ്ദങ്ങളില്‍ ആസക്തനായ സന്യാസി 
മുക്തനായാലും ബന്ധനത്തില്‍ പെടുന്നു. 


35. പ്രാണയാത്രാ നിമിത്തം ച വ്യംഗാരേ 
ഭുക്തവജ്ജനേ 
കാലേപ്രശസ്തേ വര്‍ണ്ണാനാം ഭിക്ഷാര്‍ത്ഥം 
പര്യടേത്‌ ഗൃഹാന്‍ 
36. പാണിപാത്രശ്വരന്‍ യോഗീ നാസകൃത്‌ 
ഭൈക്ഷമാചരേത്‌ 
തിഷ്ഠന്‍ പുണ്ജ്യാത്‌ ചരന്‍ ഭുഞ്ജ്യാത്‌ 
മധ്യേനാചമനം തഥാ 
37. അബ്ധിവത്‌ ധൃത മര്യാദാ ഭവന്തി വിശദാശയാഃ 
നിയതിം ന വിമുഞ്ചന്തി മഹാന്തോ ഭാസ്കരാ യഥാ 
38. ആസ്യേന തു യദാഹാരം ഗോവ മൃഗയതേ മുനിഃ 


തദാ സമഃസ്യാത്‌ സർവേഷു സോടമ്യ 
തത്വായ കല്പതേ 


39. അനിന്ദ്യം വ്രൈവജേത്‌ ഗേഹം നിന്ദ്യം ഗേഹം 
തുവര്‍ജ്ജയേത്‌ 


അനാവൃതേ വിശേദ്വാരി ഗേഹേ നൈവാ 
വൃതേ വ്രജേത്‌ 


40. പാംസുനാ ച പ്രതിച്ഛന്ന ശൂന്യാ ഗാര പ്രതിശ്രയഃ 


വൃക്ഷമൂല നികേതോ വാ ത്യക്തസര്‍വ പ്രിയാ പ്രിയഃ 


ഉത്തമ ജാതിയില്‍പെട്ടവരുടെ വീടുകളില്‍ നിന്നു മാത്രമേ 


സന്യാസി ഭിക്ഷ സ്വീകരിക്കാവു. അടുപ്പിലെ തീ അണഞ്ഞ്‌ 
തിനുശേഷം എല്ലാവരുടേയും ആഹാരം കഴിഞ്ഞതിനുശേഷം 
ഭിക്ഷയാചിക്കാം. ജീവിത വൃത്തിയെ ഉദ്ദേശിച്ചുമാത്രമേ ഭിക്ഷ 
ചോദിക്കാവൂ. സ്വന്തം കൈമാത്രം ഭിക്ഷാ പാത്രമാകുന്ന 
സന്യാസി വീണ്ടും വീണ്ടും ഭിക്ഷ ചോദിക്കരുത്‌. കിട്ടുന്നത്‌ 
നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ ഭക്ഷിക്കാവുന്നതാണ്‌. 
കൈയിലിരിക്കുന്ന ആഹാരം തീര്‍ന്നിട്ടേ വെള്ളം കുടിക്കാ 
വൂ. സമുദ്രത്തെപ്പോലെ സന്യാസി ധൃതമര്യാദനാകേണ്ടതാണ്‌. 
യഥാര്‍ത്ഥ സന്യാസികള്‍ മഹാശയന്മാരും ആദിത്യനെപ്പോലെ 
നിശ്ചിതമാര്‍ഗ്ഗത്തില്‍ സഞ്ചരിക്കുന്നവരുമാണ്‌. സകല ജീവി 
കളെയും സമാനഭാവത്തില്‍ കാണണം. നിന്ദിതന്മാരുടെ ഗൃഹ 
ങ്ങളില്‍ നിന്ന്‌ ഭിക്ഷ വാങ്ങരുത്‌. വാതില്‍ അടച്ചിടിരിക്കുന്ന 
വീട്ടില്‍ ഭിക്ഷയ്ക്ക്‌ ചെല്ലരുത്‌. ആഡംബരമില്ലാത്ത എളിയ 
ഗൃഹത്തിലോ വൃക്ഷച്ചുവട്ടിലോ കഴിഞ്ഞുകൂടാവുന്നതാണ്‌. നന്മ 
യെന്നും തിന്മയെന്നുമുള്ള ഭേദബുദ്ധി കൈവിടേണ്ടതാണ 


41. യത്രാസ്തമിതശായീസ്യാന്നിരഗ്നിരനികേതനഃ 
യഥാലബ്ധോപജീവി സ്യാന്മുനിര്‍ ദാന്തോ ജിതേന്ദ്രിയഃ 


42. നിഷ്ക്രമ്യ വനമാസ്ഥായ ജ്ഞാന യജ്ഞോ ജിയേ 
ന്ദ്രിയാഃ 


കാലകാംക്ഷീ ചരന്നേവ ബ്രഹ്മഭൂയാമ കല്പതേ 
43. അഭയം സര്‍വഭൂതേഭ്യോ ദത്വാചരതി യോ മുനിഃ 
ന തസ്യ സര്‍വ ഭൂതേഭ്യോ ഭയമുദ്പദ്യതേ ക്വചിത്‌ 


44. നിര്‍മ്മാനശ്ചാനഹംകാരോ നിര്‍ദ്വന്ദ ശ്ചിന്ന 
സംശയഃ 


നൈവക്രുദ്ധ്യതി ന ദ്വേഷ്ടി നാനൃതം ഭാഷതേഗിരാ 
45. പുണ്യായതന ചാരീ ച ശ്രാതാനാ മവി ഹിംസ കഃ 


കാലേ പ്രാപ്തേ ഭവേദ്‌ ഭൈക്ഷം കല്പ്യതേ ബ്രഹ്മ 
ഭൂയസേ 

46. വാന്പപസ്ഥ ഗൃഹസ്ഥാഭ്യാം ന സംസ്യ ജ്യേത 
കർഹിചിത്‌. അജ്ഞാതചര്യാം ലപ്സ്യേത ന ചൈനം 
ഹര്‍ഷ ആവിസേത്‌ 


അധ്വാസൂര്യേണ നിര്‍ദ്ദിഷ്ടഃ കീടവദ്‌ വിചരേന്മ ഹീം. 


എവിടെ സൂര്യന്‍ അസ്തമിക്കുന്നു, അവിടെ കിടന്നുറ 
ങ്ങണം. സ്വന്തമായി ഗൃഹാദികള്‍ നിര്‍മ്മിക്കുകയോ അഗ്നി 
സൂക്ഷിക്കുകയോ ചെയ്യരുത്‌. എന്തു കിട്ടുന്നോ അതു ഭക്ഷിച്ച്‌ 
സംതൃപ്തിയോടെ ഇന്ദ്രിയങ്ങള്‍ നിയന്ത്രിച്ച കഴിയണം. ഗൃഹം 
വിട്ട്‌ കാട്ടില്‍ കഴിയേണ്ടതാണ്‌. സംയതേന്ദ്രിയനായി ജ്ഞാന 
പൂര്‍ണ്ണനായി കാലം പ്രതീക്ഷിച്ചു കഴിയണം. അങ്ങനെയുള്ള 
സന്യാസി ബ്രഹ്മഭാവം പ്രാപിക്കുന്നു. സകല ജീവികള്‍ക്കും 
അഭയം നല്‍കി ജീവിക്കുന്നവന്‍ ഒരു ജീവിയില്‍ നിന്നും ഭയ 
മുണ്ടാകില്ല. പ്രതിഷ്ഠയും അഹങ്കാരവും വെടിഞ്ഞു, ദ്വാന്ദ്വാ 
തീതനായി സകല സംശയങ്ങളും വിട്ട്‌, ക്രോധദ്വേഷാദിരഹി 
തനായി, അസത്യം പറയാതെ, ഉത്തമമാര്‍ഗ്ഗത്തില്‍ സഞ്ചരി 
ച്ച്‌, കിട്ടുന്നതില്‍ സംതൃപ്തനായി, അഹിംസ പാലിക്കുന്ന 
സന്യാസി ബ്രഹ്മലോകത്തിന്‌ അധികാരിയാകുന്നു. സന്യാ 
സിക്ക്‌ വാനപ്രസ്ഥനോടും ഗൃഹസ്ഥാശ്രമിയോടും ബന്ധം 


ല്‍ 


ര 


പാടുള്ളതല്ല. തന്റെ ജീവിതചര്യകള്‍ കഴിവതും രഹസ്യമാക്കി 
വെയ്ക്കണം. ഹര്‍ഷാവേശങ്ങള്‍ക്കടമിപ്പെടരുത്‌. സൂര്യനിര്‍ദ്ദി 
ഷ്ടമായ മാര്‍ഗ്ഗത്തിലൂടെ ഒരു കീടമെന്ന വിധം സഞ്ചരിക്ക 


ണം. 


47. ആശീര്‍യ്യുക്താനി കര്‍മ്മാണിഹിസായുക്താനി 
യാനി ച 


ലോകസംഗ്രഹയുക്താനി നൈവ കുര്യന്ന കാരയേത്‌. 


48. നാസത്‌ ശാസ്ത്രേഷു സജ്ജേത നോപ ജിവേത 
ജീവികാം. 


അതിവാദാം സ്ത്യജേത്‌ തര്‍ക്കാന്‍ പക്ഷം കംചന 
നാശ്രയേത്‌ 


49. നശിഷ്യാനനുബന്ധിത ഗ്രാന്ഥാന്നൈ വാഭ്യസേത്‌ 
ബഹുന്‍. 


നവ്യാഖ്യാമുപയുഞ്ജീത നാരംഭാനാ നാരഭേത്‌ 
ക്വിചിത്‌ 


50. അവ്യക്ത ലിംഗോ /വ്യക്താര്‍ത്തേ മുനിരുന്മത്ത 
ബാലവത്‌ 


കവിര്‍മൂകവദാത്മാനം തദ്‌ ദൃഷ്ട്യാ ദര്‍ശയേന്നൃണാം 


51. നകുര്യാന്നവദേത്‌ കിഞ്ചിത്‌ നധ്യായേത്‌ സാധ്വ 
സാധു വാ 


ആത്മാരാമോ /നയാ വൃത്ത്യാ വിചരേജ്ജ ഡവന്മുനിഃ 
52. ഏകശ്ചരേന്മഹീമേതാം നിഃ സംഗഃ സംയതേന്ദിയ 
ആത്മക്രീഡഃ ആത്മരതി രാത്മവാന്‍ സമദര്‍ശനഃ 

53. ബുധോ ബാല കവത്‌ ക്രീഡേത്‌ കുശലോ ജഡ 
വച്ചരേതവ ദേദുന്മത്തവദ്വിദ്വാന്‍ ഗോചര്യം നൈഗമശ്ച 
രേത്‌. 

54. ക്ഷിപ്തോ /വമാനിതോ സദ്ഭിഃ 

്രല്യബ്ധോ /സൂയിതോ /പിവാ 
താഡിതഃസന്നിരുദ്ധോ വാ വൃത്യാ വാ പരിഹാപിതഃ 


വിഷ്ഠിതോ മൂത്രിതോ വാജൈഞര്‍ ബഹുധൈവം പ്രക 
ല്പിതഃ ശ്രേയസ്കാമഃ കച്ഛേഗത ആത്മനാത്മാനമുദ്ധരേത്‌. 


56. സംമാനനം പാരം ഹാനിം, യോഗര്‍ദ്ധേ കുരുതേ 
യതഃ 


ജനേനാവമതോ യോഗീ യോഗ സിദ്ധിം ച വിന്ദതി 


57. യഥാ ചരേതവൈ യോഗീ സതാം ധര്‍മ്മ ദൂഷ 
യന്‍ ജനായഥാവമന്യേരന്‍ ഗച്ഛേയുര്‍ 


58. ജരായുജാണ്ഡജാദീനാം വാങ്മനഃ കായകര്‍മ്മഭിഃ 


യുക്തഃ കുര്‍വീന നദ്രോഹം സര്‍വസംഗാംശ്ചവര്‍ജ്ജ 
യേത്‌. 


കാമന, ഹിംസ, പ്രാപഞ്ചിക വസ്തുക്കള്‍ നേടാനുള്ള 
മോഹം ഇവയെ സംബന്ധിക്കുന്ന കര്‍മ്മങ്ങള്‍ സംന്യാസി 
ഉപേക്ഷിക്കണം. മറ്റുള്ളവരെക്കൊണ്ട്‌ ചെയ്യിക്കുകയുമരുത്‌. 


സത്യരഹിതമാര്‍ഗ്ഗത്തില്‍ മനസ്സ്‌ നയിക്കരുത്‌. പ 
വാണിജ്യ വ്യവസായാദികളില്‍ ഏര്‍പ്പെടരുത്‌. ആവശ്യത്തില 
ധികം സംസാരിക്കരുത്‌. ശിഷ്യന്മാരെ ഏറെ സമ്പാദിക്കുകയോ 
ഏറെ ഗ്രന്ഥങ്ങള്‍ പഠിപ്പിക്കുയോ അരുത്‌. ഒരു ഗ്രന്ഥത്തിനും 
വ്യാഖ്യാനമെഴുതി സ്വമതം സ്ഥാപിക്കരുത്‌. പ്രസിദ്ധിക്ക്‌ ഞെരു 
ങ്ങരുത്‌. സ്വന്തം ആശ്രമത്തല്‍ ഒരു വിശേഷ ചിഹ്നവും 
സ്ഥാപിക്കരുത്‌. അന്യരുടെ മുമ്പില്‍ ഉന്മത്തനോ ബാലനോ 
അജ്ഞാനിയോ പോലെ പെരുമാറണം. വിദ്വാനെങ്കിലും മാന 
വൃതം സ്വീകരിക്കണം. മറ്റുള്ളവരുടെ ഇംഗിതത്തോടു ചേര 
ണം. മനസ്സില്‍ നന്മ തിന്മകള്‍ക്ക്‌ ഇടക്കൊടുക്കരുത്‌. കഴി 
വതും ഏകനായി സഞ്ചരിക്കണം. ആരെയും കൂട്ടുകാരനാക്ക 
രുത്‌. വേദജ്ഞനെങ്കിലും നിര്‍വ്വികാരനാകണം. ദുഷ്ടന്മാര്‍ 
നിമിത്തമുണ്ടാകുന്ന മിഥ്യാവരോപാദികളെ ശാന്തചിത്തനായി 
സഹിക്കണം. അവര്‍ ഉപ്ര്രവിച്ചാലും ക്ഷോഭം കൈക്കൊള്ള 
രുത്‌. അജ്ഞാനികള്‍ എത്ര മാര്തം അപമാനിച്ചാലും 
അതൊക്കെ സഹിക്കണം. ദുഃഖാവസ്ഥയില്‍ ആത്മോദ്ധാര 
ണത്തിന്‌ യത്നിക്കണം. മറ്റുള്ളവരില്‍ നിന്നു കിട്ടുന്ന ബഹു 
മാനം തപോനുഷ്ഠാനത്തിന്‌ വിഘ്നമെന്ന്‌ മനസ്സിലാക്കണം. 
വിപരീത കര്‍മ്മങ്ങളാല്‍ സന്യാസ ധര്‍മ്മത്തിന്‌ കളങ്കം വരു 
ത്തരുത്‌. താനുമായി ആളുകള്‍ സമ്പര്‍ക്കം തുടരാനാഗ്രഹി 
ക്കുന്ന വിധം പ്രവര്‍ത്തിക്കാതിരിക്കണം. വാക്ക്‌, മനസ്സ്‌, 
കര്‍മ്മം, ശരീരം ഇവയാല്‍ ഒരു ജീവിയോടും വിദ്വേഷം ഭാവി 
ക്കരുത്‌. യാതൊരുവിധ പ്രലോഭനങ്ങളിലും പെടരുത്‌. 


59. കാമക്രോധ തഥാ ദര്‍പ്പ ലോഭഹാദയശ്ച യേ 


താംസ്തു ദോഷാന്‍പരിതൃജ്യ പരിരവാഡ്‌ 
ഭയ വര്‍ജിതഃ 


60. ഭൈക്ഷാശനം ച മൌനനിത്വം തപോധ്യാനം 
വിശേഷതഃ 


സമ്യക്ജ്ഞാനം ച വൈരാഗ്യം ധര്‍മ്മോ /യം 
ഭിക്ഷുകേമതഃ 


61. കാഷായ വാസഃ സതതം ധ്യാനയോഗ പരായണഃ 
ഗ്രാമാന്തേ വൃൃക്ഷമൂലേ വാ വാസദ്ദേവാ ലയേ 7പിവാ 


62. ഭൈക്ഷ്യണ വര്‍ത്തയേന്നിത്യം നൈക, ന്നാശീ 
ഭവേത്‌ ക്വ ചിത്‌ 


ചിത്ത ശുദ്ധിര്‍ ഭവേദ്യാവത്‌ താവന്നിത്യം 
ചരേത്‌ സുധീഃ 


63. തതഃപ്രവജ്യ ശുദ്ധാത്മാ സഞ്ചരേ ദ്യത്ര കുത്ര 
ചിത്‌ 


ബഹിരന്തശ്ച സര്‍വ്രത സംപശ്യന്‍ ഹി ജനാര്‍ദ്ദനം. 


64. സര്‍വത്ര വിചരന്‍ മനനീ വായുവദ്‌ വീത 


കന്മഷഃ സമ 
ദുഃഖസുക ക്ഷാന്തോ ഹസ്ത പ്രാപ്തം ച ഭക്ഷയേത്‌ 
65. നിര്‍വൈരേണ സമം പശ്യന്‍ ദ്വിജഗോ/ശ്വ മൃഗാ 


ദിഷു ഭാവയന്‍ മനസാ വിഷ്ണു പരമാത്മാ 
നമിശ്വരം. 


P 


66. ചിന്മയം പരമാനന്ദം ര്രഹ്മവാഹമിതി 
സ്മരന്‍ജ്ഞാത്വൈവം മനോദണ്ഡം ധൃത്വാ ആശാ 
നിവ്യത്തോ ബൂത്വാ ആശാംബരധരോ ഭൂത്വാ, സര്‍വ 
ദാമനോവാക്കായ കർമഭിഃ സര്‍വസംസാരമുത്സ്യജ്യ 
്രപഞ്ചാവാങ്‌ മുഖഃ സ്വരൂപാനുസന്ധാനേന ഭ്രമരകീട 
വന്യായേന ഭവതീത്യുപനിഷത്ത്‌. 


സംന്യാസി കാമക്രോധാദികള്‍ കൈവിട്ട്‌ നിര്‍ഭയനാക 

ണം. ഭിക്ഷാവൃത്തികൊണ്ടു ലഭിക്കുന്ന ആഹാരം കഴിക്കണം. 
തപസ്സ്‌, മനനാവലംബനം, ജ്ഞാനാന്വേഷണം, വിരക്തി ഇവ 
യില്‍ മനസ്സുറയ്ക്കണം. കഷായവസ്ത്രധാരിയായി ഗ്രാമാന്ത 
രങ്ങളിലോ വ്യക്ഷമുലങ്ങളിലോ ദേവാലയങ്ങളിലോ താമസി 
ക്കാവുന്നതാണ്‌. സമയം കൂടുതലും ധ്യാനത്തില്‍ വിനിയോ 
ഗിക്കണം. ഭിക്ഷാന്നത്താല്‍ കഴിഞ്ഞുകൂടണം. ഒരു ഗൃഹ 

സ്ഥന്റെ ഗൃഹത്തില്‍ നിന്നുതന്നെ ഭക്ഷണം സ്വീകരിക്കരുത്‌. 

ആശ്രമാനുകൂലമായചര്യ അന്തഃകരണത്തിന്റെ ശുദ്ധീകരണം 
ഇവ വേണം. സകലപാപ വിഷയങ്ങളില്‍ നിന്നും മുക്തനാ 

കണം. സുഖദുഃഖങ്ങളെ സമമായി കരുതണം. ക്ഷമാശീല 

നാകണം. ബ്രാഹ്മണന്‍, പശു, കുതിര, ജന്തുക്കള്‍ എല്ലാം 

തുല്യ നിലയില്‍ കാണണം. താന്‍ ബ്രഹ്മം തന്നെയെന്ന ഭാവ 
നയിൽ ഈശ്വരനെ സര്‍വകാമിനിവിമുക്തനും ദിഹംബരനും 
മനസാ-വാചാ-കര്‍മ്മണാ, പ്രപഞ്ചം സാരഹീനമെന്ന്‌ ഗണി 

ക്കുന്നവനും ശമരകീടന്യായേന സ്വസ്വരൂപം അറിയുന്ന 

വനുമായ സന്യാസി മുക്തി പ്രാപിക്കുന്നതാണ്‌ എന്ന്‌ ഉപനി 

ഷത്ത്‌ അനുശാസിക്കുന്നു. 


ആറാം അദ്ധ്യായം 


1. അഥ നാരദഃ പിതാമഹ മുവാച ഭഗവന്‍, തദഭ്യാസ 
വശാത്‌ ഭ്രമര കീടന്യായവത്‌ തദഭ്യാസഃ കഥമിതി 
തമാഹ പിതാമഹഃ സത്യ വാഗ്ജ്ഞാനവൈരാ 
ഗ്യാഭ്യം വിശിഷ്ടദേഹാവശിഷ്ടോ വസേത്‌. 


പിന്നെ നാരദന്‍ ബ്രഹ്മാവിനോട്‌ ചോദിച്ചു. ഭഗവന്‍, 
ര്രമരം കീടന്യായേന സ്വ സ്വരൂപം അറിഞ്ഞതിനു ശേഷം 
മോക്ഷം ലഭിക്കുന്ന സ്വരൂപം അറിയാനുള്ള അഭ്യാസമെ 
ന്താണ്‌? ബ്രഹ്മാവു പറഞ്ഞു: സന്യാസി സത്യം പറയണം, 
ജ്ഞാനവൈരാഗ്യങ്ങളാല്‍ ശരീരത്തില്‍ അനാസക്തി വഹി 
ക്കണം. വികാരമുക്തമായ ശരീരത്തില്‍ കഴിയണം. 


2. ജ്ഞാനം ശരീരം വൈരാഗ്യം ജീവനം വിദ്ധി ശാന്തി 
ദാന്തി നേത്രേ മനോമുഖം ബുദ്ധിഃ കലാ പഞ്ചവിം 
ശതി തത്വാന്യവയവാ, അവസ്ഥാ പഞ്ചമഹാഭൂതാനാ 
കര്‍മഭക്തി ജ്ഞാന വൈരാഗ്യ ശാഖാ ജാഗ്രത്‌ സ്വപ്ന 
സുഷുപ്തി തുരീയാശ്ചതുര്‍ദശ കരണാനി. പങ്കസ്തം 
ഭാകാരാണിതി. ഏവമപ നാവമതി പങ്കം കര്‍ണ്ണധാര 
ഇവ യന്തേവ ഗജം സ്വ ബുദ്ധ്യാവശീ കൃത്യ സ്വവ്യ 
തിരിക്തം സര്‍വം കൃതകം നശ്വരമിതി മത്വാ വിരക്തഃ 
പുരുഷഃ സര്‍വദാ സ്രഹ്മാഹ മിതി വ്യവഹാരാന്നാന്യത്‌ 
കിംചിത്‌ വേദിതവ്യം സ്വവ്യതി രേകേണ ജീവന്‍ 
മുക്തോ വസേത്‌ കൃതകൃത്യോ ഭവതി. ന നാഹം 


ര്രഹ്മേതി വ്യവഹരേത്‌ കിന്തു sree 
ജ്രസം ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തിഷു തുരീയാ 
വസ്ഥാം പ്രാപ്യ തുരീയാതി തത്വം (വജേത്‌... 


അവശിഷ്ട ശരീരം ജ്ഞാനമാണ്‌. അതിന്റെ പ്രാണന്‍ 
വൈരാഗ്യവും. ശമം, ദമം ഇവ നേത്രങ്ങളിലുമാകുന്നു. ശുദ്ധ 
മായ മനസ്സ്‌; മുഖം; ബുദ്ധി; കല; അവയവങ്ങള്‍, അഞ്ച്‌ 
ജ്ഞാനേന്ദ്രിയങ്ങള്‍, അഞ്ചു കര്‍മ്മേന്ദ്രിയങ്ങള്‍ പഞ്ചപ്രാണ 
ങ്ങള്‍ അഞ്ചു വിഷയങ്ങള്‍ നാല്‍ അന്തഃകരണങ്ങള്‍ ഒരു പ്രകൃ 
തി. ഇങ്ങനെ ആകെ ഇരുപത്തിയഞ്ച്‌ അംഗങ്ങള്‍. ജാഗ്രത്‌, 
സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം എന്നീ അഞ്ച്‌ 
അവസ്ഥകള്‍ അദ്ദേഹത്തിന്റെ പഞ്ചഭൂതങ്ങളാകുന്നു. കര്‍മ്മം, 
ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, എന്നീ നാലാണ്‌ ശാഖകള്‍. 
മേല്‍ സൂചിപ്പിച്ച പതിന്നാലു കരണങ്ങള്‍ ചളിയില്‍ നില്‍ 
ക്കുന്ന ബലമില്ലാത്ത തൂണുകള്‍ പോലെയാണ്‌. സമര്‍ത്ഥനായ 
നാവികന്‍ ചളിയില്‍ ഉറച്ച നകയെ മാറ്റി യഥാര്‍ത്ഥ ജല 
മാര്‍ഗ്ഗത്തിലെത്തിക്കുന്നതുപോലെ സംസാരസാഗരച്ചളിക്കു 
ത്തില്‍ പുതഞ്ഞ ജീവനാകുന്ന നനകയെ ശ്രേഷ്ഠബുദ്ധിയാല്‍ 
മറുകരയ്ക്കെത്തിക്കേണ്ടതുണ്ട്‌. ജ്ഞാനമായ ശരീരം ലഭിച്ച 
സാധകന്‍ തന്നില്‍നിന്നും വ്യതിരിക്തമായ എല്ലാ വസ്തു 
ക്കളും കല്പിതങ്ങളാണെന്നും അനശ്വരങ്ങളാണെന്നും മന 
സ്സിലാക്കി തന്നില്‍തന്നെ ബ്രഹ്മഭാവം വെയ്ക്കണം. ആത്മാ 
വല്ലാതെ മറ്റൊന്നും അറിയാന്‍ യോഗ്യമല്ലെന്ന്‌ മനസ്സിലാക്ക 
ണം. താന്‍ ബ്രഹ്മത്തില്‍ നിന്നും ഭിന്നനാണെന്ന്‌ വിചാരിക്ക 
രുത്‌. ഞാന്‍ ബ്രാഹ്മമാണ്‌ എന്ന ഭാവന എന്നും വേണം. ജാഗ്ര 
ത്‌, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നീ അവസ്ഥകള്‍ 
തരണം ചെയ്തിട്ടുള്ള യോഗി തുരീയതീതാവസ്ഥയിലെത്തു 


ന്നതാണ്‌. 


3. ദിവാ ജാഗ്രന്നക്തം സ്വപ്ന സുഷുപ്തമര്‍ദ്ധരാത്രം 
ഗതമിത്യേകാവസ്ഥയാം ചതസ്രോ അവസ്ഥാസ്തു 
ഏകൈകകരണാധിനാനാം. ചതുര്‍ദശ കരണാനാം 
വ്യാപാര ചക്ഷുഠരാദീനാം. ചക്ഷുഷോ രുപ്രഗഹണം 
ശ്രോത്രയോഃ ശബ്ദ്രഗഹണം ജിഹ്വായാഃ രസാസ്വാ 
ദനം പ്രാണസ്യ ഗന്ധ്രഹണം വചസോ വാഗ്‌ 
വ്യാപാരഃ പാണേരാദാനം പാദയോഃ സംചാര പായോ 
രുത്‌ സര്‍ഗ്ഗ ഉപസ്ഥസ്യാനന്ദ്രഗഹണം. ത്വചഃ സ്പര്‍ശ 
ഗ്രഹണം തദധീനാ ച വിഷയഗ്രഹമ ബുദ്ധിഃ ബുദ്ധ്യ 
ബുദ്ധ്യതി ചിത്തേന ചേതയതി അഹംകാരേ ണാഹം 
കരോതി വിസൃജ്യ ജീവ ഏതാന്‍ ദേഹാഭിമാനേന 
ജീവോ ഭവതി. ഗൃഹാഭിമാനേന ഗൃഹസ്ഥ ഇവ ശരീരേ 
ജീവഃ സംചരതി. വാഗ്ദലേ പുണ്യാവൃത്തി രാഗ്നേയ്യാം 
നിദ്രാലസ്യാ ദക്ഷിണായാം ക്രര്യബുദ്ധിര്‍ നൈര്‍ 
തം പാപബുദ്ധിഃ പശ്ചിമേ ക്രീഡാരതിര്‍ വായവ്യാം 
ഗമനേ ബുദ്ധിരുത്തരേശാന്തി രീസാനേ ജ്ഞാനം 
കര്‍ണികായാം വൈരാഗ്യം കേസരേഷു ആത്മചിന്ത 
ഇത്യേവം വ്രക്തം, ജ്ഞാത്വാ. 


ജാഗ്രത്താകുന്ന ദിനവും സ്വപ്നമാകുന്ന രാത്രിയും 
സുഷുപ്തിയാകുന്ന അര്‍ദ്ധരാത്രിയും ഈ മൂന്നു അവസ്ഥ 


ര 


കളും തുരീയനിലും തുരീയാതീതനിലും സ്ഥിതിചെയ്യുന്നു. 

മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ നാലിനും വശ 

ത്തിലുള്ള ന്റേതം തുടങ്ങിയ പതിന്നാല്‌ കരണങ്ങളുണ്ട്‌. 

നേത്രം രൂപത്തെ ഗ്രഹിക്കുന്നു. ചെവി ശബ്ദത്തെ; കൈകള്‍ 

വസ്തുക്കളെ എടുക്കുന്നു; കാലുകള്‍ കൊണ്ടു നടക്കുന്നു; 

ഗുദം മലവിസര്‍ജ്ജനം ചെയ്യുന്നു. ഉപസ്ഥം ആനന്ദം നല്‍കു 

ന്നു. ത്വക്ക്‌ സ്പര്‍ശത്തിലും ബുദ്ധി വിഷയ ഗ്രഹണത്തിലും 

വ്യാപൃതമാണ്‌. ചൈതന്യം ചിത്തത്തില്‍ നിന്നും അഹന്ത 

അഹങ്കാരത്തില്‍നിന്നും ഉണ്ടാകുന്നു. ഈ സര്‍വഭാവങ്ങളു 

ടെയും ഉല്പത്തി മുഖേന ദേഹഗതമായ ആത്മാഭിമാനത്താല്‍ 
ജീവന്‍ തുരീയ ചൈതന്യമാകുന്നു. അങ്ങനെയുള്ള ജീവന്‍ 

ഗൃഹം തന്റേതെന്ന ധാരണയില്‍ ഗൃഹസ്ഥനായിത്തീരുന്നതു 
പോലെ സഞ്ചരിക്കുന്നു. ദേഹഗതവും അഷ്ടദളകമലാത്മക 
വുമായ ഹൃദയത്തില്‍ വസിക്കുന്ന ജീവന്‍ കമലത്തിന്റെ 

കിഴക്കെ ദളത്തിൽ ഭ്രമണം ചെയ്യുമ്പോള്‍ പുണ്യാത്മകാനു 

ഷ്ഠാനത്തില്‍ പ്രവര്‍ത്തിക്കുന്നു. അഗ്നികോണിലുള്ള ദളത്തിൽ 
സഞ്ചരിക്കെ നിദ്ര പ്രമാദം എന്നിവയില്‍ വ്യാപരിക്കുന്നു. ദക്ഷി 
ണത്തിലാകുമ്പോള്‍ ക്രൂരസ്വഭാവം കലരുന്നു. നികൃതിയില്‍ 

പാപബുദ്ധി; പശ്ചിമത്തില്‍ ക്രീഡാനുരക്തി; വായുകോണില്‍ 
സഞ്ചാരം, ഈശാനത്തില്‍ ജ്ഞാനം; കമലാകര്‍ണ്ണിയില്‍ പ്രവേ 
ശിക്കുമ്പോള്‍ വൈരാഗ്യം; കമലത്തിന്റെ കേസരത്തില്‍ പ്രവേ 
ശിക്കുമ്പോള്‍ ആത്മചിന്ത ഉണ്ടാകുന്നു. ആത്മാവില്‍ 

ചൈതന്യം തന്നെയാണ്‌ മുഖത്തെപ്പോലെ മുഖ്യം, അതിന്റെ 

രഹസ്യം അറിയുന്ന ജ്ഞാനിക്ക്‌ തുരീയാതീതവസ്ഥയില്‍ രമി 
ക്കാന്‍ സാധിക്കുന്നതാണ്‌. 


4. ജീവദവസ്ഥം പ്രഥമം ജാഗ്രത്‌ ദ്വതീയം സ്വപ്നം 
തൃതീയം സുഷുപ്തം ചതുര്‍ത്ഥം തുരീയം 
ചതുര്‍ഭിര്‍വിരഹിതം തുരീയായീതം വിശ്വതൈജസ 
പ്രാജ്ഞ തടസ്ഥ ഭേദൈരേക ഏവ ഏകോ ദേവഃ 
സാക്ഷി നിര്‍ഗുണശ്ചിതത്‌ ബ്രഹ്മാഹമിതി വ്യാഹരേ 
ത്‌. നോചേത്‌ ജാഗ്രദവസ്ഥായാം. ജാഗ്രദാദി ചതസ്രോ 
7 വസ്ഥാഃ സ്വപ്നേ സ്വപ്നാദി ചതസ്രോ/ വസ്ഥാ. 
തുരീയേ തിരിയാദി ചതസ്രോ/ വസ്ഥ ന ത്വേവം തുരീ 
യാതീ തസ്യ നിര്‍ഗുണസ്യ സ്ഥൂലസൂക്ഷ്മ കാരണ 
രൂപൈര്‍ വിശ്വ തേജസ പ്രാജേഞശ്വരൈ; സര്‍വാവ 
സ്ഥാസു സാക്ഷിത്വേക ഏവാവതിഷ്ഠതേ. ഉത 
തടസ്ഥോ ദ്രഷ്ടാതടസ്ഥോ ന ഭ്രഷ്ടാദ്രഷ്ട്യത്വാന്ന 
ദ്രഷ്ടൈവ കര്‍ത്തൃത്വ ഭോക്തൃത്വാഹം കാരാദി ഭി. 
സൃഷ്ടോ ജീവഃജീവേതരോ ന സ്പൃഷ്ടഃ ജീവോ/ പി 
ന സ്പുഷ്ടാ ഇതി ചേന്ന ജീവാഭിമനേന ക്ഷേത്ഭി 
മനഃ ശരീരാഭിമാനേന ജീവത്വം. ജീവത്വം ഘടാകാശ 
മഹാകാശവത്‌ വ്യവധാന്റ്‌ സ്തി. വൃവധാനവശാദേവ 
ഹംസഃ സോഹ്ൃമിതി മന്ര്തോച്ചാരണ ഉച്ഛാസനിഃ 
ശ്വാസ വ്യപദേശേ നാനു സന്ധാനം കരോതി. ഏവം 
വിജ്ഞായ ശരീരാഭിമാനം തൃജേന സരീരാഭിമാനി 
ഭവതി സ ഏവ ബ്രപഹ്ഷേത്യുച്യതേ. 


ജാഗ്രത്‌ സ്വപ്നം സുഷുപ്തി തുരീയ എന്നീ നാലവ 
സ്ഥകള്‍ക്കും ഉപരിയായി ജീവന്‍ തുരീയാതീതം എന്നൊര 


വസ്ഥ കൂടിയുണ്ട്‌. വിശ്വം തൈജ സംപ്രാജ്ഞം തടസ്ഥം a 
വയാല്‍ ഒരേ ആത്മാവുതന്നെ നാലുവിധത്തിലാകുന്നു. അതി 
നാല്‍ ഒരേ ഒരു ബ്രഹ്മമെന്നും സര്‍വസാക്ഷിയെന്നും സത്വാ 
ദിഗുണങ്ങള്‍ക്കെല്ലാം അതീതനെന്നും അതിനെ കരുതണം. 
അല്ലെങ്കില്‍ ജാഗ്രദാദിനാലവസ്ഥകള്‍ക്കും ഉള്ളില്‍ ഓരോ 
ന്നിലും നന്നാലവസ്ഥകള്‍ ഉണ്ടായിരിക്കുന്നതുപോലെ തുരീ 
യാതീതനിലും നാലവസ്ഥകള്‍ കാണുമല്ലോ. യഥാര്‍ത്ഥത്തില്‍ 
തുരീയാതീ തന്‍ നീര്‍ ഗുണനാണ്‌. അതില്‍ അവസ്ഥാഭേദം 
ഇല്ല. സ്ഥൂലസൂക്ഷ്മ രൂപത്തിലുള്ള വിശ്വവും, തൈജസവും, 
പ്രാജ്ഞ വും, ര്രഹ്മമാണ്‌. എല്ലാ അവസ്ഥയിലും ഒരേ 
സാക്ഷി വസിക്കുന്നു. തടസ്ഥനായ ഈശ്വരന്‍ ദ്രഷ്ടാവല്ല 
കര്‍തൃത്വഭോക്തൃത്വ അഹങ്കാരാദികളോടുകൂടിയ ജീവനും 
ശ്രഷ്ടാവില്ല. ഹോഭിമാനം നിമിത്തം ജീവത്വമെന്ന അഭിമാനം 
ഉള്ളതിനാല്‍ ജീവനും കര്‍ത്തൃത്വാദി സംസ്പര്‍ശനത്തിന്നതീ 
തനല്ല. മഹാകാശത്തിനും ഘടകാശത്തിനു തുല്യമായിത്തന്നെ 
പരമാത്മാവിനോട്‌ ജീവത്വ വ്യവധാനമുണ്ട്‌. ഇക്കാരണത്താ 
ലാണ്‌ ഹംസസ്വരൂപിയായ പ്രാണന്‍ ഉച്സനിശ്വാസരൂപത്തില്‍ 
സോ/ഹം എന്നു ജപിച്ചുകൊണ്ട്‌ സ്വസ്വരൂപത്തെ അന്വേഷി 
ക്കുന്നത്‌ ഇത്‌ ഗ്രഹിച്ചാല്‍ ദേഹാഭിമാനം വ്യര്‍ത്ഥമെന്ന്‌ ധരി 
ക്കാന്‍ കഴിയുന്നതാണ്‌. ്രഹ്മമാകുവാന്‍ ദേഹാഭിമാനം 


കൈവെടിയേണ്ടതാണ്‌. 


5. തൃക്തസംഗോജിീത ക്രോധോ ലഘ്യാഹാരോ 
ജിതേന്ദ്രിയഃ 


പിധായ ബുദ്ധ്യാ ദ്വാരാണി മനോധ്യാനേ നിവേശയേത്‌ 
6. ശുന്േഷ്ചവാവകാശേഷു ഗുഹാസു ചവ നേഷു ച 
നിത്യയുക്തംഃ സദായോഗീ ധ്യാനം സമ്യ ഗുപ്രകമേത്‌ 


7. ആതിഥ്യ ശ്രാദ്ധയജേഞഷുദേവ യാത്രോ 
ത്സവേഷു ച 


മഹാജനേഷു സിദ്ധ്യാര്‍ത്ഥി ന ഗച്ഛേത്‌ 
ഉദ്യോഗവിത്‌ ക്വ ചിത്‌. 


8. യഥൈന മവന്യന്തേ ജനാഃ പരിഭവന്തി ച 
തഥാ യുക്തശ്ചരേദ്യോഗീ സതാം വര്‍ത്മ ന ദുഷയേത്‌ 


9. വാഗ്‌ ദണ്ഡഃ കര്‍മ്മ ദണ്ഡശ്ച മനോ 
ദണ്ഡശ്ച തേ ത്രയ. 


യസ്വൈതേ നിയതാ ദണ്ഡാഃ സ്ത്രീ ദണ്ഡീ ച 
മഹായതീ 


10. വിധൂമേ ച പ്രശാന്തഗ്നാ യസ്തു മാധു 
കരീം ചരേത്‌ 


ഗൃഹേ ച വിപ്രമുഖ്യാനാം യതി 
സര്‍വോത്തമഃ സ്മൃതഃ 


1. ദണ്ഡഭിക്ഷാം ച യ കുര്യാത്‌ സ്വധര്‍മ്മേ 
വ്യസനം വിനാ 


D 


യസ്തിഷ്ഠതി ന വൈരാഗ്യം യാതി 
നീചയതിര്‍ ഹി സഃ 


12. യസ്മിന്‍ ഗൃഹേ വിശേഷേണലഭേദ്‌ ഭിക്ഷാം 
ച വാസനാത്‌ 


തത്ര നോ യാതി യോ ഭൂയഃ സ യതിര്‍ 
നേതരഃ സ്മൃതഃ 


13. യഃ സരീരേന്ദ്രിയാദിദ്യോ വിഹീനം സര്‍വസാക്ഷി 
ണം. പാരമാര്‍ത്ഥിക വിജ്ഞാനം സുഖാത്മാനം 
സ്വയം പ്രഭം 


14. പരതത്വം വിജാനാതി സോ/തി വര്‍ണ്ണാ ശ്രമീഭ 
വേത്‌ വര്‍ണ്ണാശ്രമാദയോ ദേഹേ മായയാ പരില്പിതം 


15. നാത്മനോ ബോധരുപസ്യ മമ തേ സന്തി സര്‍വദാ 


ഇതി യോ വേദ വേദാന്തൈഃ സോ/തി 
വര്‍ണ്ണാശ്രമീ ഭവേത്‌ 


16. യസ്യ വര്‍ണ്ണാ ശ്രമാചാരോ ഗളിതഃ സ്വാത്മ 
ദര്‍ശനാത്‌ 


സ വര്‍ണ്ണനാശ്രമാന്‍ സര്‍വാന്‍ അതീതൃ 
സ്വാത്മനിസ്ഥിതഃ 


17. യോ / തീത്യ സ്വാശ്രമാന്‍ വര്‍ണ്ണാനാത്മന്യേവ 
സ്ഥിതഃ പുമാന്‍ 


സോ! തിവര്‍ണ്ണാശ്രമീ പ്രോക്തഃ 
സര്‍വേദാര്‍ത്ഥവേദിഭിഃ 


18. തസ്മാദന്യഗ്രതാവര്‍ണ്ണാ ആശ്രമാ അപി നാരദ 


ആത്മന്യാരോപിതാഃ സര്‍വേ ക്രാന്ത്യാ 
തേനാത്മവേദിനാ 


19. ന വിധിര്‍ ന നിഷേധശ്ച നവര്‍ജേജ്യാ 
വര്‍ജ്ജ്യ കല്പന 


ബ്രഹ്മവിജ്ഞാനിനാമസ്തി തഥാ നാന്യച്ച നാരദ 


അനാസക്തനായി കോപം ജയിച്ച്‌ അല്പഹാരിയായി 
സന്യാസ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയ ദ്വാരങ്ങള്‍ 
അവരോധിച്ച്‌ ആത്മവിചിന്തനം ചെയ്യുകയാണയാളുടെ കര്‍ത്ത 
വ്യം. യോഗേശ്വരാനുയായി സാധനിയല്‍ തന്നെ തത്പരനാ 
യിരിക്കും അവന്‍. ഏകാന്തസ്ഥാനത്തില്‍ വനത്തിലോ ഗുഹ 
യിലോ താമസിച്ച്‌ ധ്യാനത്തില്‍ ലയിക്കണം. ശ്രാദ്ധം, യജ്ഞം, 
അതിഥി, സത്ക്കാരം, ദേവയാത്ര മുതലായ ഒരു ഉത്സവത്തിലും 
അവന്‍ പങ്കെടുക്കേണ്ടതില്ല. ആളുകളില്‍ നിന്നകന്നിരിക്കാന്‍ 
ആരും സമീപിക്കാത്ത ആരും ബഹുമാനിക്കാനെത്താത്ത 
വിധത്തില്‍ പെരുമാറണം. വാക്കാകുന്ന ദണ്ഡം മനസ്സാകുന്ന 
ദണ്ഡം കര്‍മ്മമാകുന്ന ദണ്ഡം ഈ മൂന്നു ദണ്ഡങ്ങളെയും 
നിയന്ത്രിക്കാന്‍ കഴിഞ്ഞിട്ടുളളവനാണ്‌ യഥാര്‍ത്ഥ ത്രിദണ്ഡീ 
സന്യാസി. വീടുകളിലെ അടുപ്പിലെ തീ കെട്ടതിനുശേഷം 
ഭിക്ഷാടനത്താല്‍ ഭക്ഷണം തേടി കഴിയുന്നവനാണ്‌ ശ്രേഷ്ഠ 
നായ യതി. എന്നാല്‍ മനസ്സില്‍ സന്യാസമില്ലാതെ ഭിക്ഷാവ്യ 


ത്തിയില്‍ കഴിയുന്നവന്‍ മോശപ്പെട്ടവനാണ്‌. സ്വയം പ്രകാ 
ശനും വിജ്ഞാനസ്വരൂപനും സുഖമയനും സര്‍വസാക്ഷിയും 
ദേഹേന്ദ്രിയ രഹിതനുമായ ബ്രഹ്മത്തെ സ്വരൂപത്തില്‍ കാണു 
ന്നവനാണ്‌. വര്‍ണ്ണാശ്രമോത്പത്തി മായയില്‍ നിന്നാണ്‌. അതി 
നാല്‍ അവനതിന്‌ അതീതനാണ്‌. 


ബോധസ്വരുപനായ താന്‍ വര്‍ണ്ണാശ്രമാതീതനെന്നു കരു 
തുന്നവനാണ്‌ യഥാര്‍ത്ഥ സന്യാസി. വര്‍ണ്ണാശ്രമാചാരങ്ങ 
ളെയും യഥാര്‍ത്ഥ സന്യാസി കൈക്കൊള്ളാറില്ല. ബ്രഹ്മജ്ഞാ 
നികള്‍ക്ക്‌ വിധിയോ നിഷേദമോ യാതൊന്നും തന്നെ ബാധ 
കമല്ല. ഒരു വസ്തുവിനെ സംബന്ധിച്ചും ത്യാജ്യഗ്രാഹ്യ നിയ 
മവും അവര്‍ക്കില്ല. സകല ബന്ധങ്ങളില്‍ നിന്നും വിമുക്ത 
രാണ്‌ യഥാര്‍ത്ഥ ബ്രഹ്മജ്ഞാനി. 
20. വിരജ്യ സര്‍വഭൂതേഭ്യ ആവിരിഞ്ചിപദാദപി 
ഘ്യണാം വിപാദ്യ സര്‍വസ്മിന്‍ പുത്രമിത്രാദിക്ഷേേപി 


21. ശ്രദ്ധാലുര്‍മുക്തി മാര്‍ഗ്ഗേഷു വേദാന്ത 
ജ്ഞാന ലിപ്സയാ 


ഉപായനകരോ ഭൂത്വാ ഗുരും ബ്രഹ്മ വിദം വ്രജേത്‌ 


22. സേവാഭിഃ പിരിതോഷ്യൈനം ചിരകാലം 
സമാഹിതഃ 


സദാ വേദാന്ത വാക്യാര്‍ത്ഥം ശൃണുയാത്സുസമാഹിതഃ 
23. നിര്‍മമോ നിരഹംകാര. സര്‍വ വിവര്‍ജിതാഃ 


സദാ ശാന്ത്യാദിയുക്തഃ സന്‍ ആത്മന്യാ 
ത്മാനമീക്ഷതേ 


24. സംസാരദോഷദൃഷ്ട്യൈവവിരക്തിര്‍ 
ജായതേ സദാ 


വിരക്തസ്യതുസംസാരാത്‌ സംന്യാസം 
സ്യാന്നസംശയഃ 


25. മുമുക്ഷുഃ പരഹംസാഖ്യാഃ സാക്ഷാത്‌ 
മോക്ഷൈക സാധനം 


അഭ്യസേത്‌ ബ്രഹ്മവിജ്ഞാനം വേദാന്ത ശ്രവണാദിനാ 
26. ബ്രഹ്മവിജഞാന ലാഭായ പരമഹംസ സമാഹ്വയഃ 


ശാന്തിദാന്ത്യാദിഭിഃ സർവൈഃ സാധന്നൈഃ 
സഹിതോ ഭവേത്‌ 


27. വേദാന്താഭ്യാസനിരതഃ ശാന്തോ ദാന്തോ 
ജീതേന്ദ്രിയ 


നിര്‍ഭയോ നിര്‍മമോ നിത്യോ നിര്‍ദ്വന്ദ്ോ 
നിഷ്പരിഗ്രഹഃ 


28. ജീര്‍ണ്ണ കൌപീനവാസഃസ്യാന്‍ 
മുണ്ഡീനഗ്്യോഥവാ ഭവേത്‌ 


പ്രാജ്ഞോ വേദാന്ത വിദ്യാഗീ നിര്‍മ്മമോ 
നിരഹം കൃതിഃ 


29. മിത്രാദിഷ്ഠ, സമോ മൈത്രഃഃ സമസ്തേ 
ഷ്വേവ ജന്തുഷു 


ഏകോ ജ്ഞാനീ പ്രശാന്താത്മാ സ സന്തരതി നേതരഃ 


P 


ര 


ബ്രഹ്മപാപ്തി ആഗ്രഹിക്കുന്നവന്‍ ഒരിക്കലും ഒരു 
സ്ഥാനവും ആഗ്രഹിക്കരുത്‌. വിധാതാവിന്റെ പദവിയായാലും 
ആശ അരുത്‌. പുത്രന്‍ ധനം തുടങ്ങിയവയല്‍ അനാസക്ത 
നായി അയാള്‍ മോക്ഷ്(രപാപ്തിക്കുള്ള മാര്‍ഗ്ഗത്തില്‍ ആസ 
ക്തനാകണം. ഏതെങ്കിലും ഉപഹാരവുമായി ഒരു സദ്ഗുരു 
വിന്റെ അടുത്തെത്തി ഉപനിഷ്ജ്ഞാനം സമ്പാദിക്കണം. ശ്രദ്ധ 
യോടെ ഗുരു പറയുന്നത്‌ കേള്‍ക്കണം. മോഹം അഹങ്കാരം 
ഇവ വെടിഞ്ഞ്‌ ഗുരുശുശ്രൂഷയില്‍ തല്‍പരനാകണം. സകല 
വിധ ആസക്തിയും കൈവെടിയണം. സമദയാദിയുക്തനായി 
ഉള്ളില്‍ ആത്മാവിനെ കാണണം. ജന്മജരാമരണാദികളുടെ 
ദര്‍ശനം വൈരാഗ്യത്തിന്‌ കാരണമാണ്‌. പൂര്‍ണ്ണവൈരാഗ്യം 
വന്നിട്ടേ സന്യാസം സ്വീകരിക്കാവൂ. മുമുക്ഷുവായ പരമഹം 
സന്‍ ഉപനിഷത്തുകള്‍ ശ്രവിച്ച്‌ ബ്രഹ്മജ്ഞാനത്തിനുതകുന്നത്‌ 
അഭ്യസിക്കണം. മമതയും ഭയവും പരിത്യജിക്കണം. ശമദമാ 
ദികള്‍ ശീലിക്കണം സമ്പാദിക്കാന്‍ ആഗ്രഹം പാടില്ല. തല 
മൊട്ടയടിച്ച്‌ പഴയ വസ്ത്രവും കാപീനവും ധരിക്കുകയോ 
ദിഗംബരനായിരിക്കുകയോ ആവാം. മമത്വം അഹങ്കാരം ഇവ 
കൈവെടിയണം. ശ്രതുവിനെ മിത്രത്തെയും ഒരേ രീതിയില്‍ 
കാണാന്‍ കഴിയണം. അങ്ങനെ അന്തഃകരണം ശുദ്ധമാക്കുന്ന 
യോഗി സംസാര സാഗരം തരണം ചെയ്യുന്നു. അല്ലാത്തവന്‍ 
അസാധ്യമല്ല. 


30. ഗുരുണാം ച ഹിതേയുക്ത സ്തത്ര 
സംവത്സരം വസേത്‌ 
നിയമേഷ്വപ്രമത്തസ്തു യമേഷു ച സദാ ഭവേത്‌ 


31. 
ത്തമം അവിരോധേന ധര്‍മ്മസ്യ സംചരേത്‌ 
പൃഥ്വിവീമിമാം 


്രാപൃചാന്തേ തതശ്ഷചെവ ജ്ഞാന യോഗമനു 


32. തതഃസംവത്സരസ്യാന്തേ ജ്ഞാന യോഗമനുത്തമ 
ആശ്രമ്രതായ മുത്സൃജ്യ പ്രാപ്തശ്ച പരമാശ്രമം 


33. അനുജ്ഞാപ്യ ഗുരും ശ്ചൈവ ചരേദ്ധി പൃഥി 
വീമിമാം ത്യക്തസംഗോ ജിതക്രോധോ ലഘ്വാഹാരോ 
ജിതേന്ദ്രിയഃ 


ജിജ്ഞാസുവായി ഗുരു ശുശ്രൂഷാ നിരതനായി ഗുരു 
വിനെ സമാശ്രയിച്ച്‌ ഒരു സംവത്സരം കഴിയണം ആശ്രമനി 
യമങ്ങള്‍ പാലിക്കുന്നതില്‍ അലസത്‌ അരുത്‌. ബ്രഹ്മചര്യം, 
അഹിംസ എന്നിവ നിഷ്കര്‍ഷയോടെ പാലിക്കണം. ഇങ്ങ 
നെയുള്ള സാധനകളാല്‍ യോഗം ആര്‍ജ്ജിച്ച്‌ ധര്‍മ്മാനുകൂല 
മായി കഴിയണം. ഇങ്ങനെ ബ്രഹ്മചര്യദ്യാ്രമങ്ങള്‍ സേവിച്ച്‌ 
സന്യാസി ഭൂമിയില്‍ സഞ്ചരിക്കണം. അനാസക്തനായിരിക്ക 
ണം. ക്രോധമരുത്‌. ലഘുവായി മാത്രം ആഹാരം കഴിക്കണം. 
ജിതേന്ദ്രിനായി വര്‍ത്തിക്കണം. 


34. ദ്വാവിമൌ ന വിരജ്യേത വിപരീതേന കര്‍മണാ നിരാ 
രംഭോ ഗൃഹസ്ഥശ്ച കാര്യവാം ശ്ചൈവ ഭിക്ഷുകഃ 
35. മാദൃതി പ്രമദാം ദൃഷ്ട്വാ സുരാം പീത്വാ ച മാദൃതി 


തസ്മാദ്‌ ദൃഷ്ടവുഷാം നാരീം ദുരിതഃ പരിവര്‍ജയേത്‌ 


K 


36. സംഭാഷണം സഹ സ്ത്രിബിരാലാപ; പ്രേക്ഷണ൦ 


തഥാ, നൃത്തം ഗാനം സഹാസം ച 
പരിവാദാംശ്ച വര്‍ജ്ജയേത്‌. 


37. ന സ്നാനം ന ജപഃ പൂജാ ന ഹോമോ 
നൈവസാധനം 


നാഗ്നി കാര്യാദി കാര്യം ച നൈ തസ്യുസ്തീ ഹ നാരദ 


38. നാര്‍ചനം പിതൃകാര്യം ച തീര്‍ത്ഥയാത്രാ 
ര്രതാനി ച 


ധര്‍മാ ധര്‍മാദികം നാസ്തി ന വിധി ലാകികീ ക്രിയാ 


39. സംത്യജേത്‌ സര്‍വകര്‍മ്മാണി ലോകാചാരം ച 
സർവശഃ 


കൃമികീടപതംഗാംശ്ചവ തഥാ യോഗീ വനസ്പതീന്‍. 


40. ന നാശയേത്‌ ബുധോ ജീവാന്‍ പരമാര്‍ത്ഥ 
മതിര്യതി 


നിത്യമന്തര്‍മ്മുഖഃ സ്വച്ഛഃ പ്രശാന്താത്മാ സ്വപൂര്‍ണ്ണധീ. 
41. അന്തഃ സംഗപരിത്യാഗീ ലോകേ വിഹര നാരദ 
ന രാജകേ ജനപദേ ചരത്യേക ചരോ മുനിഃ 


42. നിഃ സ്തുതിര്‍ നിര്‍നമസ്കാരോ നിഃ 
സ്വാധാകാരാ ഏവ ച 


ചലാചല നികേതശ്ച യതിര്‍യാദ്യച്ഛികോ ഭവേത്‌ 
ഇത്യുപനിഷത്‌ 


കര്‍മ്മബദ്ധനായ സന്യാസിയും കര്‍മ്മവിമുക്തനായ 
ഗൃഹസ്ഥനും തങ്ങളുടെ ആശ്രമങ്ങള്‍ക്കനുകൂലമായി 
പ്രവര്‍ത്തിക്കുമ്പോള്‍ മാത്രമേ ശോഭിക്കുകയുള്ളൂ. മദ്യം കുടി 
ച്ചാലേ മദമുണ്ടാകൂ. എന്നാല്‍ യുവതിയായ സ്ത്രീയെ കണ്ടാല്‍ 
തന്നെ മദാവസ്ഥയുണ്ടാകും. അതിനാല്‍ അങ്ങനെയുള്ള 
സ്ത്രീയെ സന്യാസി കാണുകയരുത്‌. സ്ത്രീകളുമൊത്ത്‌ 
സംസാരിക്കുക, നൃത്തം, ഗാനം, പരനിന്ദ എന്നിവയില്‍ 
നിന്നും സന്യാസി വിട്ടുനില്‍ക്കേണ്ടതാണ്‌. സന്യാസിക്ക്‌ 
സ്നാനം, ജപപൂജ, ഹോമം, ദേവാര്‍ച്ചന, ശ്രാദ്ധം, തര്‍പ്പണം, 
വ്രതം, തീര്‍ത്ഥയാത്ര എന്നിവയൊന്നും സന്യാസിക്കാവശ്യമി 
ല്ല. ധര്‍മ്മാധര്‍മ്മങ്ങളോ ലോകാചാരപരിപാലനമോ വേണ്ട. 
സാധാരണ കര്‍മ്മങ്ങളെല്ലാം കൈവെടിയണം. പരാമാര്‍ത്ഥി 
കകാര്യങ്ങളിലേ ബുദ്ധി വിനിയോഗിക്കാവൂ. ഒരു ജീവിയേയും 
ഹിംസിക്കരുത്‌. ശുദ്ധി തേടണം. ശാന്തനായി ബുദ്ധിയെ 
ആത്മാനന്ദത്തില്‍ ലയിപ്പിക്കണം. അരാജക പ്രദേശത്തു സഞ്ച 
രിക്കരുത്‌. ശ്രാദ്ധ തര്‍പ്പണങ്ങളില്‍ നിന്ന്‌ ഒഴിവാകണം. ഒരാ 
ളെയും സ്തുതിക്കരുത്‌; നമസ്കരിക്കേണ്ടതില്ല നിര്‍ജനസ്ഥാ 
നത്തോ പര്‍വത ഗുഹകളിലോ താമസിക്കണം. ഇഷ്ടാനുസ 
രണം സഞ്ചരിക്കാം എന്ന്‌ ഉപനിഷത്ത്‌ പറയുന്നു. 


ഏഴാം ഉപദേശം 


1. അഥ യതേര്‍നിയമഃകഥമിതി പൃഷ്ടം നാരദം പിതാ 
മഹഃ പുരസ്കൃത്യ വിരക്തഃ സന്‍യോ വര്‍ഷാസുധ്രുവ 
ശീലോ അഷ്ടൌ മാസി ഏകാകീ ചരന്നൈ കുത്ര നിവ 


P 


സേത്‌ ഭിക്ഷുര്‍ ഭയാത്‌ സാരംഗവത്‌ ഏകത്ര നതിഷുത്‌ 
സ്വഗമനനിരോധ ഗ്രഹണം ന കുര്യാത്‌ ന വൃക്ഷാ 
രോഹണമപി ന ദേവോത്സവ ദര്‍ശനം കുര്യാത്‌ ന 
ഏകാത്രശീ ന ബാഹ്യദേവാര്‍ചനം കുര്യാത്‌. സ്വവ്യ 
തിരിക്തം സര്‍വം തൃക്ത്വാ മധുകരവൃത്യാ ആഹാര 
മാഹഗരന്‍ കൃശോ ഭൂത്വാ മേദോ വൃദ്ധിം അകുവന്‍ 
ന ആജ്യം രുധിരമിവ ത്യജേത്‌. ഏകത്ര അന്നം പല്യ 
ലമിവ ഗന്ധലേപനം അശുത്ഥി ലേപനമിവ അഭ്യംഗം 
സ്ത്രീസംഗമിവവ മിത്രാഹ്ലാദകം മൂ്രമിവ സ്പൃഹാം 
ഗോമാം സമിവ ജ്ഞാതചരദേശം ചണ്ഡാളവാടികാ 
മിവ സ്ത്രീയം അഹിമിവ സുവര്‍ണ്ണം കാളകൂടമിവ 
സഭാസ്ഥലം ശ്മശാനസ്ഥലമിവ രാജധാനീം കുംഭി 
പാകമിവ ശവപിണ്ഡവത്‌ ഏക്രതാന്നം ന ദേഹാന്ത 
രദര്‍ശനം പ്രപഞ്ചവൃത്തിം പരിത്യജ്യ സ്വദേശമു 
ത്സ്ൃജ്യ ജ്ഞാതപരദേശം വിഹായ വിസമൃത 
പദാര്‍ത്ഥം പുനട്രപാപ്ത ഹര്‍ഷ ഇവ സ്വമാനന്ദമനു 
സ്മരന്‍ സ്വശരീരാഭിമാന ദേശവിസ്മരണം മത്വാ സ്വശ 
രീരം ശവമിവ ഹേയമുപഗമ്യകാരാഗൃഹവിനിര്‍മുക്ത 
ചോരവത്‌ പുത്രാപ്തബന്ധുഭവസ്ഥലം വിഹായ 
ദൂരതോ വസേത്‌. 


പിന്നീട്‌ നാരദന്‍ ബ്രഹ്മാവിനോട്‌ ചോദിച്ചു: ഭഗവന്‍, 
സന്യാസിയുടെ നിയമങ്ങള്‍ എന്തൊക്കെയാണെന്ന്‌ മനസ്സി 
ലാക്കിത്തരുക, അപ്പോള്‍ ബ്രഹ്മാവു പറഞ്ഞു: “വൈരാഗ്യം 
നേടിയ സന്യാസി ഒരേ സ്ഥാനത്ത്‌ വര്‍ഷകാലത്തിലെ നാലു 
മാസങ്ങള്‍ മാത്രമേ വസിക്കാവൂ. ബാക്കി എട്ടുമാസങ്ങളും 
സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഒരേടത്ത്‌ ഏറെ നേരം തങ്ങരു 
ത്‌. അങ്ങനെ ചെയ്താല്‍ ധര്‍മ്മശഭ്രഷ്ടാനാകാനിടയുണ്ട്‌. ആരെ 
ങ്കിലും അങ്ങനെയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാലും അതിന്‌ 
വഴങ്ങരുത്‌. നീദി നീന്തികടക്കരുത്‌. വൃക്ഷത്തില്‍ കയറുകയോ 
ദോവോത്സവങ്ങളിലോ മറ്റു മേളകളിലോ പങ്കുകൊള്ളുകയും 
അരുത്‌. ആത്മാവിനെയല്ലാതെ മറ്റു ദേവന്മാരെ ഉപാസിക്ക 
രുത്‌. ഒരേ വീട്ടില്‍ നിന്നു തന്നെ ഭക്ഷണം സ്വീകരിക്കരുത്‌. 
ചന്ദനാദി സുഗന്ധദ്രവ്യങ്ങള്‍ ത്യജിക്കണം. ക്ഷാരവും സ്പര്‍ശ 
നയോഗ്യമല്ലെന്ന്‌ കരുതണം. കപീനാദികളെയല്ലാതെ മറ്റു 
വസ്ത്രങ്ങളെ എച്ചില്‍ പാത്രം പോലെ കരുതണം. എണ്ണ 
തേച്ചു കുളി പാടില്ല. സ്നേഹിതന്മാരുടെ സഹവാസം ഒഴി 
വാക്കണം. ആഗ്രഹങ്ങള്‍ ഉണ്ടാകാനിട കൊടുക്കരുത്‌. സഭാ 
സമിതികള്‍ ശ്മശാനതുല്യം കരുതുക. സ്ത്രീയെ സര്‍പ്പം 
പോലെ ഭയങ്കരമെന്ന്‌ കരുതുക. സ്വര്‍ണ്ണത്തെ കാളകൂടവിഷം 
പോലെയും രാജധാനിയെ കുദീപാകനരകംപോലെയും ഏകാ 
ന്നത്തെ മൃതകപിണ്ഡം പോലെയും കരുതണം. ദേഹത്തെ 
ആത്മഭിന്നമായി ചിന്തിക്കരുത്‌; സ്വദേശം കൈവിടണം. പരി 
ചിതസ്ഥാനങ്ങളില്‍ ഏറെ തങ്ങരുത്‌. സ്വന്തം കുടുംബാംഗ 
ങ്ങളും പരിചിതരും വസിക്കുന്നിടം വിട്ട്‌ ദൂരെ പോകണ്ട. തന്റെ 
ശരീരത്തെ ശവം പോലെ കരുതുകയും അതില്‍ അനാസ 
ക്തനാകയും വേണം. സന്യാസി ഭാര്യ പുത്രാദികളെ ഉപേ 
ക്ഷിച്ച്‌ അവരെ കാണാനിടകൊടുക്കാതെ അകലെ കഴിയേണ്ട 


താണ്‌. 


2. അയതേന പ്രാപ്തമാഹരന്‍ rec 
ന്ധാന പരോ ഭൂത്വാ സര്‍വകര്‍മ്മനിര്‍മുക്തഃ കാമ 
ക്രോധ ലോഭമോമദമാത്സര്യാദികം ദഗ്‌ ധ്വോ ത്രിഗു 
ണാതീത; ഷഡൂര്‍മ്മിരഹിതഃ ഷഡ്ഭാവവികാര ശൂന്യഃ 
സത്യവാക്‌ ശുചിരദ്രോഹീ ഗ്രാമ ഏകരാത്രം പത്ത 
നേപഞ്ചരാത്രം ക്ഷേത്രേ പഞ്ചരാത്രം; തീര്‍ത്ഥേ പഞ്ച 
രാത്രം അനികേതഃ സ്ഥിരമതിഃ ന അനൃതവാദീ ഗിരി 
കന്ദരേഷു വസേത്‌ ഏകഏവദ്ന വാചരേത്‌ ഗ്രാമം 
ര്രിഭിര്‍ നഗരം ചതുര്‍ഭിര്‍ ഗ്രാമ മിത്യേകശ്ചരേത്‌ ഭിക്ഷു. 
ചതുര്‍ദശകരണാനാം ന തരതാവകാശം ദദ്യാ ദവിച്ഛിന്ന 
ജ്ഞാനാത്‌ വൈരാഗ്യ സമ്പത്തമനുഭൂയ മത്തോ ന 
കശ്ചിത്‌ നാന്യ വ്യതിരിക്ത ഇതി ആത്മനി ആലോച്യ 
സർവതഃ സ്വരൂപമേവ പശ്യന്‍ ജീവന്‍ മുക്തിഃ 
അവാപ്യ പ്രാരബ്ധ പ്രതി ഭാസനാശ പര്യന്തം ചതുര്‍ 
വിധം സ്വരൂപം ജ്ഞാത്വാ ദേഹപതന പര്യന്തം സരൂ 
പാനുസന്ധാനേന വസേത്‌. 


വല്ലതും ആവശ്യപ്പെടാതെ കിട്ടിയാല്‍ അതു വാങ്ങിച്ച്‌ 
സന്തുഷ്ടനാകണം. കര്‍മ്മമെല്ലാം കൈവിട്ട്‌ ബ്രഹ്മ്പണവ 
ധ്യാനുസന്ധാന പരനാകുക. കാമക്രോധാദികള്‍ നിശ്ശേഷം 
വെടിഞ്ഞ്‌ വിശപ്പും ദാഹവും മൂലം വ്യാകുലത കലരാതെ, 
ജന്മം വൃദ്ധി, ജര എന്നീ വകയില്‍ വ്യാകുലപ്പെടാതെ, 
നിര്‍വൈരനായി ശരീരവും മനസ്സും ശുദ്ധമാക്കി വെയ്ക്കണം. 
ഗ്രാമത്തില്‍ ഒരു രാത്രി, നഗരത്തിലും പുണ്യക്ഷേത്രത്തിലും 
തീര്‍ത്ഥസ്ഥാനങ്ങളിലും അഞ്ചുരാത്രി - അതില്‍ കൂടുതല്‍ 
താമസിക്കരുത്‌. സ്വന്തമായി വീടുണ്ടാക്കരുത്‌. മിഥ്യാഭാഷണ 
മരുത്‌. ബുദ്ധിയെ സദ്ധിചാരങ്ങളില്‍ നയിച്ച്‌ ഏകനായി സഞ്ച 
രിക്കുക. താമസിക്കുന്നെങ്കില്‍ അത്‌ പര്‍വതഗുഹയിലാകമം. 
മറ്റാരുമൊത്ത്‌ താമസം പാടില്ല. മൂന്നു വ്യക്തികളുടെ സഹ 
വാസം ഗ്രാമതുല്യവും നാലുപേരായാല്‍ നഗരതുല്യവുമാണ്‌. 
ഇന്ദ്രിയങ്ങള്‍ക്ക്‌ വിഷയങ്ങള്‍ ചിന്തിക്കാന്‍ ഇടകൊടുക്കരുത്‌. 
ആരെയും ഭിന്നരായി കാണരുത്‌. അങ്ങനെ സന്യാസി സ്വസ്വ 
രൂപം മാത്രം ചിന്തിച്ച്‌ ജീവമുക്തനായി കഴിയണം. മരണം 
വരെ സ്വരൂപധ്യാനനിരതനാകണം. ആത്മബോധം സമ്പാദി 
ക്കുകയെന്നതാണ്‌ സന്യാസിയുടെ പ്രധാന കൃത്യം. 


3. ്രിഷവണാസ്നാനം കുടീചകസ്യ ബഹൂദകസ്യ 
ദ്വീവാരം ഹംസസ്യേകവാരം പരമഹംസസ്യ മാനസ 
സ്നാനം തുരീയാതീതസ്യ ഭസ്മസ്നാനമവധൂതസ്യ 
വായവ്യസ്നാനം ഉര്‍ധ്വപുണ് (രം കുടീചകസ്യ 
ശ്രിപുണ്ഗ്രം ബഹൂദകസ്യ ഉദ്ധ! പുണ്ഡ്രം 
ത്രിപുണ്ഗ്രം ഹംസസ്യ ഭസ്മോദ്ധൂലനം പരമഹം 
സസ്യ തുരീയാതീതസ്ൃയതിലകപുണ്ഡ്ര മവൂതസ്യ ന 
കിംചിത്‌ തുരീയാതീതാവധൂതയോ. ജതുക്ഷരം കുടി 
ചകസ്യ ജതുദ്വയക്ഷരം ബഹഹൂദ കസ്യ ന ക്ഷരം 
അസ്തിചേദയന ക്ഷരം. കുടീചകസ്യ കാന്നാമാധു 
കരം ബഹുദകസ്യ ഹംസപരമഹം സയോഃകരപാത്രം 
തുരീയാതീതസ്യ ഗോമുഖം അവധൂതസ്യാ ജാഗര 
വൃത്തി ശാടീദ്വയം കുടീചക സ്ൃബഹുദകസ്ധ്യൈക 
ശാടീ ഹംസസ്യഖണ്ഡം ദിഗംബരം പരമഹംസസ്യ 


I 


ഏകകരപിനം വാ തുരീയാ തീതാ വധുതയോര്‍ജാ 
തരൂപധരത്വം ഹംസപരമഹം സയോരജിനം ന തു 
അന്യോഷാം. 


മൂന്നു സന്ധ്യകളിലും കുടീചക സന്യാസി സ്നാനം 
ചെയ്യണം. ബഹൂദകന്‍ രണ്ടുതവണ. ഹംസന്‍ ഒരുതവണ; 
പരമഹംസന്‍ മാനസിക സ്നാനം വിധിച്ചിരിക്കുന്നു; തുരീ 
യാതീതന്‍ ഭസ്മലേപനം മതി. അവധൂതന്‍ വായുസ്പര്‍ശ 
ത്താല്‍ തന്നെ സ്നാനത്തിനും തുല്യം ശുദ്ധനാകുന്നു. കുടി 
ചകന്‍ നെറ്റിയില്‍ ഉനര്‍ധ്വ പുണ്ര്ഡവും ബഹൂദകന്‍ ത്രിപു 
ണ്ഡ്രവും ധരിക്കണം. ഹംസന്‍ ഇതിലേതെങ്കിലുമൊന്നാകാം. 
പരമഹംസന്‍ കേവലം ഭസ്മലേപനം മതി. തുരീയാതീതന്‍ 
തിലകപുണ്ഡ്രം. അവധൂതന്‍ ഒരു ചിഹ്നവും വേണ്ട... കൂടീ 
ചകന്‍ രണ്ടുമാസത്തിലൊരിക്കലും ബഹുദകന്‍ നാലുമാസ 
ത്തിലൊരിക്കലും ക്ഷരം ചെയ്യാം, ഹംസനും പരമഹംസനും 
ആറുമാസത്തിലൊരിക്കല്‍. 


അവധൂതനും തുരീയാതീതനും ക്ഷരം ആവശ്യമില്ല. 
കുടീചകന്‍ ഒരേടത്തു നിന്ന്‌ ആഹാരം സ്വീകരിക്കാം. ബഹൂ 
ദകന്‍ മാധുകരീവൃത്തി കൊക്കൊള്ളണം. ഹംസനും പരമ 
ഹംസനും കൈകളില്‍ ഭിക്ഷ സ്വീകരിക്കുക. തുരിയാതീതന്‍ 
ഗോമുഖവ്ൃയത്തിയും അവധൂതന്‍ അജഗരവൃത്തിയുമാണ്‌. 
ഭക്ഷണ കാര്യത്തില്‍ കൈക്കൊള്ളേണ്ടത്‌ കുടീചകന്‍ രണ്ടു 
വസ്ത്രവും ബഹൂദകന്‍ ഒരു വസ്ത്രവും ഹംസന്‍ രണ്ടു 
തുണിക്കും പരമഹംസന്‍ ഒരു കാപീനവും ധരിക്കണം. തുരീ 
യാതീതനും അവധൂതനും വസ്ത്രം ധരിക്കേണ്ട ആവശ്യം 


തന്നെയില. 
[ 


7. കുടീചകബഹുദകയോര്‍ ദേവാര്‍ച്ചനം ഹംസ പരമ 
ഹംസയോര്‍മാനസാര്‍ച്ചനം തുരീയാതീതാവധുതയോഃ 
സോ/ഹംഭാവനാ കുടീചക ബഹുദുകയോര്‍ മന്ത്രജ 
പാധീകാരോ ഹംസ പരമഹംസ യോര്‍ധ്യാനാധികാരഃ 
തുരീയാതീതാവ ധൂതയോ നവ ന്യാധി കാര ഇയതീ 
താവദവധൂതയോര്‍ മഹാ വാ ക്യാധികാരഃ പരമഹം 
സസ്യാപി കുടീചക ബഹുദക ഹംസാനാംനാ 
ന്ൃയസ്യോ പദേശാധികാരഃ കുടീചക ബഹൂതക 
യോര്‍മാനുഷപ്രണവഃ ഹംസപരമഹംസയോരാന്തര 
പ്രണവകുടീചക ബഹുഭകയോഃ ശ്രവണം. ഹംസ പര 
മഹംസ യോര്‍മനനം തുരീയാതീതം വധൂതയോര്‍നി 
ദിധ്യാസഃ സര്‍വേഷാമാത്മാനുസന്ധാനം വിധിരിത്യേവ 
മുമുക്ഷുഃ സാര്‍വദാസംസാരതാരകം താരകമനുസ്മരന്‍ 
ജീവന്മുക്തോ വസേത്‌. അധികാരവിശേഷണ കൈവ 
ല്യപ്രാപ്ത്യുപായമന്പിഷ്യേദ്യതിൽ ഇത്യുപനിഷത്‌. 


കുടീചകനും, ബഹുദകനും ദേവാര്‍ച്ചന ചെയ്യണം. 
ഹംസനും, പരമഹംസനും മാനസീകാര്‍ച്ചനയ്ക്കാണാധികാ 
രം. തുരീയാതീതനും അവധുതനും സോഹം അത്‌ ഞാനാ 
കുന്നു എന്ന ഭാവന മതി. കുടീചകനും ബഹുദകനും മന്ത്രം 
ജപിക്കാനും ഹംസനും പരമഹംസനും ധ്യാനത്തിനും തുരീ 
യാതീതനും അവധുതനും മഹാവാക്യോപദേശത്തിനും അധി 
കാരമുണ്ട്‌. കുടീചകനും ബഹുദകനും സാധാരണ പ്രണവവും 


ഹംസപരമഹംസന്മാര്‍ക്ക്‌ ആന്തരിക പ്രണവവും ന. 
താവധുതന്മാര്‍ക്ക്‌ ബ്രഹ്മപ്രണവനമാണ്‌ വിധിച്ചിട്ടുള്ളത്‌. കുടീ 
ചക ബഹുദകന്മാര്‍ക്ക്‌ ശ്രവണവും ഹംസപരമഹംസന്മാര്‍ക്ക്‌ 
മനനവും തുരിയാതീതാവധൂതന്മാര്‍ക്ക നിധിന്യായവും 
ആണ്‌ വിധി. എല്ലാവരുടെയും ലക്ഷ്യം ആത്മാനുസന്ധാന 
മായിരിക്കണം. എല്ലാവരും മോക്ഷപ്രാപ്തിക്കായി പ്രയത്നിച്ച്‌ 
കൊണ്ടിരിക്കുകയും പ്രാപഞ്ചിക വിഷയങ്ങളില്‍ നിന്നും 
മോചനം നേടി ജീവന്മുക്താവസ്ഥയും കൈവല്യാവസ്ഥയും 
പ്രാപിക്കുവാന്‍ ശ്രമിക്കുകയും ആവശ്യമാണ്‌. 


എട്ടാം 


അഥ ഹൈനം ഭഗവന്തം പരമേഷ്ഠിനം നാരദഃ 
പ്രപച്ഛ സംസാര താരകം പ്രപന്നോ ഞബ്രൂഹിതി 
തഥേതി പരമേഷ്ഠീ വക്തും ഉപചക്രമേ, ഓം ഇതി 
ബ്രഹ്മ ഇതിവ്യഷ്ടി സമഷ്ടി പ്രാകേണ കാ വൃഷ്ടി. 
കാ സമഷ്ടിഃ സംഹാരപ്രണവ; സൃഷ്ടി്രണവ 
ശ്ചാന്തര്‍ ബഹിശ്ചേദയാത്മകത്വാത്‌ ത്വിവിധോ ബ്രഹ്മ 
പ്രണവഃ അന്തഃ പ്രണവോ വ്യാവഹാരിക പ്രണവഃ 
ബാഹ്യപ്രണവഃ ആര്‍ഷപ്രണവഃ ഉദയാത്മകോ വിരാട്‌ 
്രണവഃ സംഹാരപ്രണവോ ബ്രഹ്ഥപണവഃ അര്‍ധ 
മാത്രം പ്രണവഃ 


ഉപദേശം 


പിന്നെ നാരദന്‍ ഭഗവാന്‍ ബ്രഹ്മാവിനോട്‌ തുടര്‍ന്ന്‌ 
ചോദിച്ചു: “ഭഗവാനെ, ഏതു മന്ത്രമാണ്‌ സംസാരതാരകമാ 


” 


യിട്ടുള്ളത്‌. അത്‌ എനിക്കു പറഞ്ഞു തന്നാലും.” ബ്രഹ്മാവ്‌ 


ee 2 


പറഞ്ഞു: “ഓം” എന്ന താരകമന്ത്രത്തിനു തന്നെയാണ്‌ 
അതിന്‌ ശക്തിയുള്ളത്‌. അതിനെ വൃഷ്ടിരൂപത്തിലും 
സമഷ്ടി രൂപത്തിലും ചിന്തിക്കണം. നാരദന്‍ വൃഷ്ടിയെപ്പ 
റ്റിയും സമഷ്ടിയെപ്പറ്റിയും അറിയാന്‍ ആഗ്രഹം പ്രകടിപ്പിച്ച 
പ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു: “നാരദ, വൃഷ്ടിയും സമഷ്ടിയും 
ര്രഹ്മപ്രണവത്തിന്റെ അംഗങ്ങള്‍ തന്നെ ഏകമായ ബ്രഹ്മപ്ര 
ണവത്തിന്റെ അംഗങ്ങള്‍ തന്നെ ഏകമായ ബ്രപഹ്മഥപണവ 
ത്തിനു സംഹാരപ്രണവം സൃഷ്ടി്രണവം ഉഭയാത്മകം 
പ്രണവം എന്ന്‌ മൂന്നു ഭേദമുണ്ട്‌. ഉഭയാത്മക പ്രണവം, ബാഹ്യ 
പ്രണവമെന്നും. ആന്തരിക പ്രണവമെന്നും രണ്ടു വിധമാണ്‌. 
അതിനാല്‍ അതിനെ ഉഭയാത്മക പ്രണയമെന്ന്‌ പറയുന്നു. 
ബ്രഹ്മഥ്പണവത്തിന്‌ വ്യാവഹാരിക പ്രണവം എന്നൊരു 
ഭേദവുംകൂടിയുണ്ട്‌. വൃഷ്ടിപ്രണവത്തെ ബാഹൃപ്രണവമെന്നും 
പറയുന്നു. ആര്‍ഷപ്രണവം എന്നും പറയാണ്ട്‌. ഉഭയാത്മക 
പ്രണവത്തെ വിരാട്‌ പ്രണവമെന്നും പറയുന്നു. അകാരാദി 
നാലു മാത്രകളോടു കൂടിയതും സ്ഥൂലാഭിഭേതയുക്ത വുമായ 
പ്രണവത്തെ അര്‍ദ്ധമാത്രാ പ്രണവമെന്നും പറയപ്പെടുന്നു. 


2. ഓമിതി ്രഹ്മ. ഓമിത്യേകാക്ഷരമന്തഃ പ്രണവം 
വിദ്ധി. സ ചാഷ്ടധാ ഭിദ്യതേ. അകാരോകാരമകാ 
രാര്‍ദ്ധമാത്രാ നാദ ബിന്ദു കലാശക്തി ശ്ചേതി തത്ര 
ചത്വാര അകാരശ്ചയുതാവ വയവാമ്പിതഃ ഉകാരഃ സഹ 
രസ്ാവയവാന്ധിതോ മകാരഃ ശതാവയവോ 
പേതോര്‍ദ്ധമാര്ര പ്രണ വോ നന്താവയവാകാരഃ 
സഗുണോ വിരാട്‌ പ്രണവഃ സംഹാരോ നിര്‍ഗുണ 


D 


ഇ 


്രണവഃ ഉദയാത്മകോത്പത്തി പ്രണവോ യഥാ 
പ്ലുതോ വിരാട്‌ പ്ലുതഃ പ്ളുത സംഹാരോ വിരാട്‌ 
പ്രണവഃ ഷോഡസമാത്രാത്മകത്വം കഥമിത്യുച്യുതേ. 
അകാരഃ ്രഥമോകാരോദ്വിതീയാമകാരസ്തൃതീ 
യാര്‍ദ്ധമാത്രാ ചതുര്‍ത്ഥീ നാദഃ പഞ്ചമീ ബിന്ദുഃ ഷഷ്ഠീ 
കലാ സപ്തമീ കലാതീത ഷ്ടമീ ശാന്തിര്‍ നവ വീശാ 
ന്ത്യതീതാ ദശമീ ഉന്മന്യേകാദശീ മനോന്മനീ ദ്വാദശീ 
പുരീ ്രയോദശീ മധ്യമാ ചതുര്‍ ദശീ പശ്യന്തീ 
പഞ്ചദശീ പരോഷോഡശിീ പുനശ്ചതുഃ ഷഷ്ടിമാത്രാ 
പ്രകൃതി പുരുഷ ദ്വൈവിധ്യ മാസാദൃഷ്ടാ ശത്യുത്ത 
രഭേദമാത്രാ സ്വരൂപമാസാദ്യ സഗുണ നിര്‍ഗുണത്വമു 
പേത്യ ഏകോ/ പി ബ്രഹ്മ പ്രണവഃ 


“ഓം” ബ്രഹ്മമാണ്‌. അത്‌ ഏകാക്ഷരമന്ത്രമാണ്‌. അതു 
തന്നെ അന്തം പ്രണവം അത്‌ അകാരം ഉകാരം മകാരം അര്‍ദ്ധ 
മാത്ര, നാദം, ബിന്ദു, കല, ശക്തി എന്ന്‌ എട്ടായി വിഭജിക്ക 
പെട്ടിരിക്കുന്നു. നാലുമാധ്രയോടുകൂടി പരിലക്ഷിതമാകുന്ന 
പ്രണവത്തിന്റെ ഓരോ മാത്രയ്ക്കും അനേകം ഭേദങ്ങളുണ്ട്‌. 
അകാരമാത്രക്കു തന്നെ പതിനായിരം അവയവമുണ്ട്‌. ഉകാര 
ത്തിന്‌ ആയിരം; മകാരത്തിന്‌ നൂറ്‌; അര്‍ദ്ദമാ്രാരപണവവും 
അനന്തവുമായ അവയവം ചേര്‍ന്നതാണ്‌ വിരാട്‌ പ്രണവം. 
സഗുണവും സംഹാര്രപണവം നിര്‍ഗുണവുമാണ്‌. സൃഷ്ടി 
പ്രണവം സഗുണനിര്‍ഗുണങ്ങളുമായി ബന്ധിച്ചിരിക്കുന്നു. 
വിരാട്‌ പ്രണവം അകാരാദിനാലു മാത്രകളുടെ സമഷ്ടിയോടു 
കൂടിയതാണ്‌. സംഹാരപ്രണവും ചതുര്‍ത്ഥി മാത്രാത്മകമായ 
അര്‍ദ്ധമാത്രാരൂപം ചേര്‍ന്നതാണ്‌. വിരാട്‌ പ്രണവം പതിനാറു 
മാത്രകള്‍ അടങ്ങിയതാണ്‌. അതിനെ മുപ്പത്തിയാറു തത്വ 
ങ്ങള്‍ക്കും ഉപരിയായി ഗണിക്കപ്പെടുന്നു. അകാരം അതിന്റെ 
പ്രഥമമാത്രയാണ്‌ ഉകാരം, മകാരം, അര്‍ദ്ധമാത്ര, ബിന്ദു, നാദം, 
കല, കലാതീത, ശാന്തി, ശാന്ത്യതീത, ഉന്മനി, മനോന്മനി, 
പൂരി, മധ്യമ, പശ്ച്യന്തി പരാ എന്നു യഥാക്രമം രണ്ടാമത്തേ 
തില്‍ പതിനാറു മാത്രകളാണുള്ളത്‌. പതിന്നാറു കലകളോടു 
കൂടിയ ഈ ബ്രഹ്മപ്രണവം തന്നെയാണ്‌ ജ്ഞാതവും അനു 
ജ്ഞാതവും അനുജ്ഞയും. അവികലപരുപമായ തുരീയ 
ത്തില്‍നിന്നും ഭിന്നമല്ലാത്തതിനാല്‍ അത്‌ അറുപത്തി നാല്‍ 
മാത്രകളോടു കൂടിയതായിതീരുന്നു. പ്രകൃതി പുരുഷ രൂപ 
ത്തില്‍ രണ്ടു വിഭാഗങ്ങളുണ്ട്‌. അങ്ങനെ നൂറ്റി ഇരുപത്തി 
യെട്ടു മാത്രകളാല്‍ അടങ്ങിയതാണ്‌. ഇങ്ങനെ ഒരേ ഒരു ബ്രഹ്മം 
തന്നെ പ്രണവത്തിന്റെ സഗുണ നിര്‍ഗുണ രൂപം ധരിച്ച്‌ ദൃഷ്ടി 
ഭേദത്താല്‍ അനേകരുപം പ്രാപിക്കുന്നു. 


4. സവാധാരഃ പരംജ്യോതിരേഷ സര്‍വ്വേശ്വരോ വിഭുഃ 
സര്‍വ ദേവമയഃ സര്‍വഃ പ്രപഞ്ചാ ധാരഗര്‍ഭിതഃ 

5. സര്‍വാക്ഷരമയഃ കാലഃ സര്‍വാഗമമയഃ ശിവഃ 
സര്‍വശ്രുത്യുത്തമോ മൃഗ്യാഃ സകലോപനിഷന്മയഃ 
6. ഭൂതം ഭവ്യം ഭവിഷ്യദ്യത്‌ ത്രികാലോദിത മവ്യയം 
തദപ്യോംകാര മേവായം വിദ്ധിമോക്ഷപ്രദായകം 

7. തമേവാത്മാനമിത്യേതദ്‌ ബ്രഹ്മ ശബ്ദേ ന വര്‍ണ്ണിത 


തദേകമമൃതമജരമനുഭൂയ തഥോമിതി 


K 


8. സ ശരീരം സമാരോപൃതന്മയത്വം തഥോമിതി 


ത്രി ശരീരം തമാത്മാനം പരം(്രഹ്മ വിനശ്ചിനു. 


പ്രണവ രൂപമായ ഈ പരാത്മാവ്‌ സര്‍വവ്യാപിയാണ്‌. 
അത്‌ പരമജ്യോതി സ്വരൂപവും സര്‍വത്തിനും ആശ്രയവുമാ 
ണ്‌. ദേവന്മാരെല്ലാം അതിന്റെ രൂപം തന്നെ. സമ്പൂര്‍ണ്ണ ഗ്രപ 
ഞ്ചാധാരവും സര്‍വാക്ഷര സ്വരൂപവും ഇതുതന്നെയാകുന്നു. 
കല്യാണമയവും സര്‍വശാസ്ത്രമയവുമാണിത്‌. ശ്രുതികളിലും 
തന്മരൂപത്തിലും ഇദ്ദേഹത്തെത്തന്നെയാണ്‌ തേടേണ്ടത്‌. 
വര്‍ത്തമാന, ഭൂത, ഭവിഷൃത്‌ കാലങ്ങളുടെ സാരവും 
ഇതുതന്നെയാണ്‌. മോക്ഷം നല്‍കാന്‍ പോന്നത്‌ ഈ പ്രണവ 
മെന്ന്‌ മനസ്സിലാക്കുക. ബ്രഹ്മത്തെ ആത്മാവില്‍ ഏകീഭവി 
പ്പിച്ച്‌ ്രണവത്തെത്തന്നെ ഏകവും ജരാരഹിതവും അമൃത 
രൂപവും ചിന്മയതത്വും എന്ന്‌ അറിയണം. വിശ്വത്തെ ഓം 
എന്ന്‌ കരുതി തന്റെ ആത്മാവിനെ ബ്രഹ്മമെന്നു കരുതി പര 
മാത്മാവില്‍ ദ്യഡ്ദമായി താദാത്മ്യം പ്രാപിച്ച്‌ അത്മാവിന്റെ രൂപ 
ത്തിലുള്ള ബ്രഹ്മത്തെപ്പറ്റി സദാ ചിന്തിച്ചുക്കേണ്ടതാണ്‌. 


9. പരം ബ്രഹ്മാനുസംദധ്യാത്‌ വിശ്വാദീനാം 
ക്രമഃക്രമാത്‌ 
സ്ഥുലത്വാത്‌ സ്ഥുലഭുക്ത്വാച്ച സൂക്ഷ്മത്വാത്‌ 
സൂക്ഷ്മഭുക്‌ പരം 
10. ഐക്യത്വാനന്ദ ഭോഗാച്ച സോയമാത്മാ 
ചതുര്‍ വിധഃ 
ചതുഷ്പാത്‌ ജാഗരിതഃ സ്ഥുലഃ സ്ഥൂല പ്രജ്ഞോ 
ഹി വിശ്വ ഭുക്‌ 
11. ഏകോന വിംശതി മുഖം സാഷ്ടാംഗഃ 
സര്‍വഗഃ പ്രഭുഃ 
സ്ഥൂലഭുക്ക്‌ ചതുരാത്മാഥ വിശ്വോ വൈശ്വാനരഃ 
പുമാന്‍ 
12. വിശ്വജിത്‌ പ്രഥമഃ പാദഃ സ്വപ്ന സ്ഥാനഗതാ, പ്രഭുഃ 


സൂക്ഷ്മ്രപജ്ഞഃ സ്വതോഷ്ടാംഗഃ ഏകോനാന്യഃ 
പരഠതപഃ 


13. സൂക്ഷ്മ ഭുക്ക്‌ ചതുരാത്മാഥ തൈജസോ 
ഭൂതരാഡയം 


ഹിരണ്യ ഗര്‍ഭഃ സ്ഥുലോടന്തര്‍ ദ്വീതീയ പാദ ഉച്യതേ 
14. കാമം കായമതേ യാവദ്യത്ര സുപ്തോ ന കഞ്ചന 
സ്വപ്നം പശ്യതി നൈവമാത്ര തത്‌ 
സുഷുപ്തമപി സ്ഥുടം 
15. ഏകീ ഭൂതഃ സുഷുപ്ത സ്ഥഃ പ്രജ്ഞാന ഘന 
വാന്‍ സുഖീ നിത്യാനന്ദമയോ പ്യാത്മാ സര്‍വ 
ജീവാന്തസ്ഥിതഃ 


16. തഥാപ്യാനന്ദബുക്ചേതോ മുഖഃ സര്‍വഗതോവ്യയ 
ചതുരാത്മേശ്വരാ പ്രാജ്ഞ സ്തൃതിയാഃ 
പാദസംജ്ഞിതഃ 


സ്ഥൂലത്തിന്റെയും സൂക്ഷ്മത്തിന്റെയും ഭോക്താവായതു 
കൊണ്ടും ആനന്ദോപഭോക്താവയതുകൊണ്ടും ആത്മാവിന്‌ 


le 


രാ 


നാല്‍ വിഭാഗങ്ങളാണുള്ളത്‌. ഈ ഭേദങ്ങള്‍ കാരണം ആത്മാവ്‌ 
ചതുഷ്പാത്ത്‌ അതായത്‌ നാലുകാലുകളോടു കൂടിയതെന്ന്‌ 

അറിയപ്പെടുന്നു. ജാഗ്രദവസ്ഥയും ജഗത്തും ആരുടെ ദേഹ 

മാണോ, ആരുടെ ജ്ഞാനമാണോ ഈ പ്രപഞ്ചത്തില്‍ വ്യാപി 
ച്ചിരിക്കുന്നത്‌ ആര്‍ സമസ്തവിശ്വത്തിന്റെയും ഭോക്താവാണ്‌, 
ആരുടെ മുഖമാണ്‌ അഞ്ചു കര്‍മ്മേന്ദ്രിയങ്ങള്‍ ഉള്‍പ്പെടെ 

പത്തൊന്‍പത്‌ കാരണങ്ങളായിരിക്കുന്നത്‌ ഭൂലോകം, ഭുവര്‍ലോ 
കം, സ്വര്‍ലോകം, മഹര്‍ലോകം, ജനലോകം, തപോലോകം, 
സത്യലോകം, പാതാളം എന്നീ എട്ടു ലോകങ്ങളും ആരുടെ 

അംഗമാണോ ആരുടെ അഭിവ്യക്തിയാണോ സ്ഥൂലസൂക്ഷ്മ 

കാരണവും സാക്ഷിയുമായിരിക്കുന്നത്‌, സര്‍വവ്യാപിയും വിശ്വ 
രൂപവുമായ ആ വൈശ്വാനരന്‍ തന്നെയാകുന്നു. ബ്രഹ്മത്തിന്റെ 
്രഥമപാദം. സ്വപ്നവും വിശ്വവ്യാപ്തമായ (ബ്രഹ്മവും 

സൂക്ഷ്മപ്രജ്ഞമാണ്‌. അതിന്റെ വിജ്ഞാനം ആന്തരിക ജഗ 

ത്തില്‍ വ്യാപരിക്കുന്നതാണ്‌. അതിന്‌ നാലു തിരിവുകളുണ്ട്‌. 

പ്രകാശാധിപതിയാകയാല്‍ അതിനെ തൈജസമെന്നു പറ 

യപ്പെടുന്നു. അത്‌ സര്‍വഭൂതാധിപതിയും ഹിരണ്യഗര്‍ഭവുമാ 

ണ്‌. അതിനെത്തന്നെ പരമാത്മാവിന്റെ ദ്വതീയ പാദമെന്ന്‌ പറ 

യപ്പെടുന്നു. സുഷുപ്തിയില്‍ മനുഷ്യന്‍ സ്വപ്നം കാണാറി 

ല്ല. ചിന്തയും അപ്പോഴില്ല. ആ അവസ്ഥയും അതില്‍ കൂടി 

ഉപലക്ഷിതമാകുന്ന വിശ്വത്തിന്റെ പ്രളയരൂപവും ആരുടെ 

സ്ഥാനമാണോ ആര്‍ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന 

സ്വസ്വരൂപത്തിന്റെ ആനന്ദമനുഭവിക്കുന്ന, ആര്‍ അവിനാശിയം 
്രകാശിതമാകുന്ന മുഖത്തോടു കൂടിയവനുമാകുന്നു 

ജ്ഞാതാവ്‌ അനുജ്ഞാതാവ്‌ അനുജ്ഞ അവികല്പം എന്നീ 

നാലു രൂപങ്ങളില്‍ യാതൊന്ന്‌ അഭിവ്യക്ത മാകുന്നു. ആ 

പ്രാജ്ഞന്‍ തന്നെയാണ്‌ പരമാത്മാവിന്റെ തൃതീയ പാദമെന്ന്‌ 

അറിയുക. 


17. ഏഷ സര്‍വേശ്വരശ്ചൈഷ സര്‍വജ്ഞഃ 
സൂക്ഷ്മഭാവേന 


ഏഷോ/ന്തര്യാമ്യേഷ യോനിഃ സർവസ്യ 
പ്രഭവാപ്യ യ 


18. ഭൂതാനാം ര്രയമപ്യേതത്‌ സര്‍വോപരമബാധകം 


തത്‌ സുഷുപ്തം ഹി യത്‌ സ്വപ്നം മായാ മാത്രം 
പ്രകീര്‍ത്തിതം 


19. ചതുര്‍ത്ഥശ്ചതുരാത്മാപി സച്ചിദേകരസോ പ്യയം 
തുരീയാവസിതത്വാച്ച ഏകൈകത്വാനു സാരതഃ 


20. ജ്ഞാതാനു ജ്ഞാത്രനുജ്ഞാത്യ വികല്പ 
ജ്ഞാന സാധനം 


വികല്പത്രയമത്രാപി സുഷുപ്തം സ്വപ്നമാന്തരം 
21. മായാമാത്രം വിദിത്വൈവം സച്ചിദേക രസോഹ്യയം 
വിഭക്തോ ഹൃയമാദേശോ ന സ്ഥൂല പ്രജ്ഞമമ്പഹം 


22. ന സൂക്ഷ്മ മ പ്രജ്ഞമത്യന്തം ന പ്രജ്ഞം 
ന ക്വചിന്മുനേ 


നൈവാപ്രജ്ഞം നോഭയതഃ പ്രജ്ഞം ന 


പ്രജ്ഞമാന്തരം. 


23. നാ പ്രജ്ഞമപി ന്ന ര്രജ്ഞാഘനം ചാ ല്ല 
ച തദലക്ഷണ മഗ്രാഹ്യം യദ്‌ വ്യവഹാര്യം അവ്യപ 
ദേശ്യം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപശമം ശിവം 
ശാന്തം അദ്വൈതം ചതുര്‍ത്ഥം മന്യന്തേ സ ബ്രഹ്മപ്ര 
ണവഃ സവിജേഞയോ നാപരസ്തുരിയഃ സര്‍വ്രത 
ഭാനുവത്‌ മുമുക്ഷുണാമാധാരഃ സ്വയം ജ്യോതിര്‍ 
ബ്രഹ്മാകാരഃ സര്‍വദം വിരാജതേ പരബ്രഹ്മത്വാദ്-ഇ 
ത്യുപനിഷത്‌. 


ഇങ്ങനെ പരമാത്മാവു തന്നെയാണ്‌ സകലതിനും നാഥ 
നായിട്ടുള്ളത്‌. ഇതുതന്നെ ചിന്ത്യവും, സൂക്ഷ്മരൂപവും, ജഗത്‌ 
കാരണഭൂതവും, ജീവികളുടെ സൃഷ്ടിസ്ഥിതിലയ സ്ഥാനവും. 
മൂന്ന്‌ അവസ്ഥകളോടുകൂടിയ ഈ വിശ്വം സുഷുപ്തി രൂപ 
ത്തിലാണ്‌. ഇത്‌ സ്വപ്ന സമാനവുമാണ്‌. മുമ്പ്‌ മനസ്സിലാ 
ക്കിയ മൂന്നു പാദങ്ങള്‍ക്കു പുറമെ നാലാമതൊരു പാദം കൂടി 
യുണ്ട്‌. അത്‌ ജ്ഞാതം, അനുജ്ഞാതാവ്‌, അനുജ്ഞത, അവി 
കല്പം എന്നീ നാലു രൂപത്തോടുകൂടിയതാകുന്നു. ഇതിന്റെ 
നാലു പാദങ്ങളും തുരീയം തന്നെയാണ്‌. ഓരോ രൂപവും തുരീ 
യത്തില്‍ വിലയം പ്രാപിക്കുന്നു. തുരീയ പാദത്തില്‍ ജ്ഞാതം 
അനുജ്ഞാതാവ്‌ അനുജ്ഞ എന്നീ മൂന്നു രൂപങ്ങളും വിക 
ല്പജ്ഞാനാത്മകമാകുന്നു. ഇവയെല്ലാം സ്വപ്ന തുല്യമോ 
മായയോ ആകുന്നു. ഈ വികല്പങ്ങള്‍ക്കെല്ലാമതീതമായ പര 
മാത്മാവു തന്നെയാണ്‌ ഏകമാത്മായ സച്ചിദാനന്ദരൂപം. സ്ഥൂല 
സൂക്ഷ്മങ്ങളുടെ ജ്ഞാതാവല്ലാത്തതും രണ്ടിനെപ്പറ്റിയും അറി 
യാത്തതും പ്രജ്ഞാനരൂപമല്ലാത്തതും കണ്ണുകള്‍ക്ക്‌ ഗോചര 
മല്ലാത്തതും ഒരു നിര്‍വചനത്തിലും ഒതുങ്ങാത്തതും ധ്യാന 
ഗമ്യമല്ലാത്തതും പ്രപഞ്ചാതീതവും അദ്വിതീയവും പരമകല്യാ 
ണമയവുമായ ആ തത്വം തന്നെയാണ്‌ ബ്രഹ്മത്തിന്റെ നാലാ 
മത്തെ പാദം. അതിനെ ജ്ഞാനികള്‍ ബ്രഹ്മപ്രണവം എന്നു 
കരുതുന്നു. അത്‌ ബ്രഹ്മം തന്നെ സ്വയം പ്രകാശനും ആകാശ 
സ്വരൂപനുമാകുന്നു. 


ഒമ്പതാം ഉപദേശം 


1. അഥ ബ്രഹ്മസ്വരൂപം കഥമിതി നാരദഃ പ്രപച്ഛ്‌ഃ തം 
ഹോവാചപിതാ മഹഃ കിം (ബഹ്മ സ്വരൂപമിതിഃ 
അന്യേോ/സാവന്യോ ഹമ സ്മീതി യേ വിദുഃ തേ 
പശവോ നസ്വ ഭാവ പശവഃ തമേവം ജ്ഞാത്വാ 
വിദ്വാന്‍ മൃത്യുമുഖാതിപ്രമുച്യതേ നാന്യഃ പ്ഥാ 
വിദ്യതേ അയനായ. 


പിന്നീട്‌ നാരദന്‍ ബ്രഹ്മസ്വരുപം എന്താണെന്ന്‌ ചോദി 
ച്ചു. അപ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു: “തന്റെ രൂപം തന്നെയാണ്‌ 
ബ്രഹ്മം. താന്‍ ബ്രഹ്മത്തില്‍ നിന്ന്‌ ഭിന്നമാണെന്നു കരുതുന്ന 
വന്‍ മനുഷ്യനല്ലാതാകുന്നു. മൃഗയോനിയില്‍ ജനിച്ചതുകൊ 
ണ്ടുമാത്രം ഒരു മൃഗത്തിനെ മൃഗമെന്ന്‌ പറയാന്‍ പാടില്ല. 
യഥാര്‍ത്ഥ ജ്ഞാനമില്ലാത്തവനാണ്‌ മൃഗം. ബ്രഹ്മത്തെ സർവാ 
ത്മാവായിക്കരുതുന്ന ജ്ഞാനി മൃത്യുമുഖത്തില്‍നിന്ന്‌ മോചി 
ക്കുന്നതാണ്‌. മോക്ഷ ലബ്ധിക്കുള്ള ഏകമാര്‍ഗ്ഗം പരമാത്മ 


ജ്ഞാനം മാത്രമാണെന്ന്‌ അറിയുക. 


P 


ഇ 


2. കാലഃ സ്വഭാവോ നിയതിര്‍ യദൃച്ഛാ 
ഭൂതാനി യോനിഃ പുരുഷ ഇതി ചിന്ത്യം 
സംയോഗ ഏഷാം ന ത്വാത്മഭാവാ 
ദാത്മാഹ്യനീശഃ സുഖ ദുഃഖ ഹേതോഃ 
3. തേ ധ്യാനയോഗാനുഗതാ അപശ്യന്‍ 
ദേവാത്മശക്തിം. സ്വഗണൈര്‍ നിശുഡ്മാം 
യഃ കാരണാനി നിഖിലാനി താനി 
താലാത്മയുക്താന്യധിഷ്ഠ ത്യേകഃ 
4. തമേകസ്മിം സ്ത്രിവ്ൃതം ഷോഡാശാന്തം 
ശതാര്‍ധാരം വിംശതി പ്രത്യാരാഭിഃ 
അഷ്ടകൈഃ ഷഡ്ഭിര്‍ വിശ്വരുപൈകപാശ 
ത്രിമാര്‍ഗ്ഗഭേദം ദ്വിനിയിത്തൈക മോഹം 
5. പഞ്ചസ്രോതോബു പഞ്ചയോ ന്യുഗ്രവ്യശ്താം 
പഞ്ചപ്രാണോര്‍മ്മി പഞ്ചബുധ്യാദി മൂലാം പഞ്ചാ 
വര്‍ത്താം പഞ്ച ദുഃഖൌഘവേഗാം 
പഞ്ചാശത്‌ ഭേദം പഞ്ച പര്‍വാ ധീമാ 
6. സര്‍വാ ജീവേ സര്‍വ സംസ്ഥേ ബൃഹന്തേ 
തസ്മിന്‍ ഹംസോ ഭ്രമ്ൃതേ ബ്രഹ്മ ചക്രേ 
പൃഥഗാത്മാനം പ്രേരിതാരം ച മത്വ 
ജൂഷ്ടസ്തത സ്തേനാ മൃതത്വമേതി 
7. ഉദ്ഗീഥമേതത്‌ പരമം തു ബ്രഹ്മ 
തസ്മിം സ്ര്രയം സ്വ പ്രതിഷ്ഠാക്ഷരം ച 
അത്രാന്തരം വേദവിദോ വിദിത്വാ ലീനാ. 
പരേ ബ്രഹ്മണി തത്‌ പരായണാഃ 
8. സംയുക്തമേതത്‌ ക്ഷരമക്ഷരം ച 
വ്യക്താവ്യക്തം ഭരതേ വിശ്വമീശ; 
അനീശശ്ചാത്മാ ബധ്യതേ ഭോക്ത്യ ഭാവാ 
9. ജ്ഞാജ്ഞഈ ദ്വാവജാ വീശാനീ ശാവജാഹ്യേകാ 
ഭോക്ത്യ ഭോഗാര്‍ത്ഥ യുക്താ 
അനന്തശ്ചാത്മാ വിശ്വരൂപോഹ്യകര്‍ത്താ 
ത്രയം യദാ വിന്ദുതേ ബ്രഹ്മഹ്യേതത്‌ 
10. ക്ഷരം പ്രധാനമമൃതാക്ഷരം ഹരഃ 
ക്ഷരാത്‌ മാനാവീശതേ ദേവ ഏകഃ 
തസ്യാഭിധ്യാനാ ദ്യോജനാത്തത്വ ഭാവാത്‌ 
ഭൂയശ്ചാന്തേ വിശ്വമായാനിവൃത്തി 
കലം, സ്വഭാവം, ഫലകാരണമായ കര്‍മ്മം, ആകസ്മിക 
സംഭവം, ജീവാത്മാവ്‌ ഇവ വിസ്വത്തനുകാരണമാണോ? അവ 
ചേതനാത്മാവിനെ തന്നെ ആശ്രയിക്കുന്നവയാകുന്നു. 
സുഖ-ദുഃഖങ്ങള്‍ക്ക്‌ കാരണമായ പ്രാരാബ്ധങ്ങള്‍ക്ക്‌ വശം 
വദമായി കഴിയുന്നജീവാത്മാവും ഈ വിശ്വാസത്തിനു 


കാരണക്കാരനല്ല. ഇവ ചിന്തിച്ച്‌ അജീജ്ഞാസുകള്‍ os 
ക്കുകയും സ്വഗുണാവൃതവും, സ്വരൂപഭൂതവും അചിന്ത്യവു 
മായ ആശക്തിയെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. പര 
ത്മാവിന്റേതുതന്നെയാണ്‌ ആ ദിവ്യമായ ശക്തി. ഒരു മേനി 
യും, മുന്ന്‌ വലയങ്ങളും പതിനാറുതലയും അമ്പത്‌ അരങ്ങളും 
ഇരുപത്‌ സഹായക അരങ്ങളും ആര്‍ അഷ്ടകങ്ങളും ഒരു 
പാശവും അനേരുപങ്ങളും മുന്നുഭേദങ്ങളുള്ളതും ഒരു നാഭി 
യോടുകൂടിയതമായ ചക്രത്തെ അവര്‍ കണ്ടു. അഞ്ചു സ്രോത 
സ്സുകളില്‍ നിന്നും ഉത്ഭവിക്കുന്ന വിഷയാത്മക ജലത്തില്‍ സമ്പ 
ന്നവുമായ നദി അഞ്ചു പര്‍വതത്തോടു കൂടിയതും അമ്പതു 
ഭേതങ്ങളോടു കൂടിയുമുള്ളതാകുന്നു. എല്ലാ ജീവികള്‍ക്കും 
ആശ്രയമായിരിക്കുന്ന വിസ്തൃതമായ ഈ ബ്രഹ്മച്ക്രത്തില്‍ 
ജീവാത്മാവു ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവാത്മാവ്‌ 
തനിക്കും മറ്റെല്ലാവര്‍ക്കും പ്രേരണ നല്‍കുന്ന പരമാത്മാവിനെ 
നന്നായി മനസ്സിലാക്കിക്കഴിയുമ്പോള്‍ പരമാത്മാവുമായി 
താദാത്മ്യം പ്രാപിച്ച്‌ അമൃതത്വത്തെ പ്രാപിക്കുന്നതാണ്‌. വേദ 
ങ്ങള്‍ പരമാത്മാവിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതാണ്‌. സര്‍വ 
ശ്രേഷ്ഠവും അവിനാശിയും ആയി പര്രബഹ്മം പരിലസിക്കു 
൦. വേദജ്ഞന്മാര്‍ അന്തര്യാമിയായി സ്ഥിതിചെയ്യുന്ന ആ പര 
മാത്മാവിനെ ചിന്തിച്ചുതന്നെയാണ്‌ അതില്‍ വിലയം പ്രാപി 
ചിട്ടുള്ളത്‌. വ്യക്താവ്യക്തമായി നിലകൊള്ളുന്ന ഈ പ്രപ 
ഞ്ചത്തെ ധരിച്ചു സംരക്ഷിക്കുന്നത്‌ ആ പരബ്രഹ്മം തന്നെ 
യാകുന്നു. ജീവാത്മാവ്‌ സംസാരവിഷയഭോഗങ്ങള്‍ അനുഭ 
വിക്കുന്നതാകയാല്‍ പ്രകൃതിക്ക്‌ വശംവദമായി പ്രപഞ്ചബന്ധ 
നത്തില്‍ പെട്ടുഴലുന്നു. എന്നാല്‍ പര(്രഹ്മാത്മകമായ 
ജ്ഞാനം നേടിക്കഴിഞ്ഞാല്‍ സകല ബന്ധനങ്ങളില്‍നിന്നും 
മുക്തമാകുന്നതാണ്‌. ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും 
സമര്‍ത്ഥമെന്നും അസമര്‍ത്ഥമെന്നും ജീവാത്മാക്കള്‍ രണ്ടു 
വിധത്തിലുണ്ട്‌. ജീവികള്‍ക്കനുകൂലമായ ഭോഗ്യവസ്തുക്കള്‍ 
പ്രദാനം ചെയ്യുന്ന ശക്തി ഈ പ്രകൃതി തന്നെയാകുന്നു. 
യഥാര്‍ത്ഥത്തില്‍ പരബ്രഹ്മം സമ്പൂര്‍ണ്ണരുപയുക്ത വും കര്‍ത്ത 
ത്വാദി അഭിമാനരഹിതനും അന്തരഹിതനും ആകുന്നു. ഈശ്വ 
രന്‍ ജീവന്‍ പ്രകൃതി ഈ മൂന്നിനെയും മനുഷ്യന്‍ ബ്രഹ്മ 
ത്തിന്റെ രൂപത്തില്‍ അനുഭവിക്കുമ്പോള്‍ അവന്റെ ബന്ധന 
ങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടുന്നതാണ്‌. പ്രകൃതി നശ്വരമാകുന്നു. 
എന്നാല്‍ അതിന്റെ ഭോക്താവായ ആത്മാവ്‌ അവിനാശിനി 
യാന്നോര്‍ക്കണം. ഒരേയൊരു ഈശ്വരന്‍ തന്നെയാണ്‌. നശ്വ 
രമായ ഈ പ്രകൃതിയെയും അവിനാശിയായ ആത്മാവിനെയും 
നിയന്ത്രിക്കുന്നത്‌. മനസ്സിനെ ഈശ്വരനില്‍ ലയിപ്പിച്ച്‌ ഈശ്വ 
രനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാല്‍ ഒടുവില്‍ സാധ 
കന്‍ അദ്ദേഹത്തെത്തന്നെ പ്രാപിക്കുന്നതാണ്‌. ആ നിലയി 
ലെത്തുമ്പോള്‍ മനുഷ്യന്‍ സകലമായകളില്‍നിന്നും വിമുക്ത 
നായിത്തീരുന്നതാണ്‌. 


11. ജ്ഞാത്വാ ദേവം മുച്യതേ സര്‍വ പാശൈഃ 
ക്ഷീണൈഃ ക്ലോസൈര്‍ജന്മമൃത്യു (പഹാണി. 
തസ്മാഭിധ്യാനാത്‌ ത്രിതയം ദേഹഭേദേ 


വിശ്രവൈശ്വര്യം കേവല ആപ്തകാമഃ 


ര 


12. ഏതജ്ജേഞയം നിത്യമേവാത്മ സംസ്ഥം നാതഃ 

പരംവേദിതവ്യം ഹികിഞ്ചിത്‌ 

ഭോക്താ ഭോഗ്യം പ്രേരിതാരം ച മത്വാ 

സര്‍വം പ്രോക്തം ത്രിവിധം ബ്രഹ്മഹ്യേതത്‌ 
13. ആത്മവിദ്യാതപോമൂലം തദ്ബ്രഹ്മോപനിഷദ്‌ പരം 

പരമാത്മാവിനെ ധ്യാനിച്ചമാത്രയില്‍ തന്നെ സകല 
പാപങ്ങളില്‍നിന്നും വിമുക്തനാകുന്നതാണ്‌. ക്ലേശങ്ങള്‍ നശി 
ചുശേഷം തൃതീയ ലോകം വരെ അനാസക്തനായിരുന്നതു 
കൊണ്ട്‌ ജന്മമൃത്യുക്കളില്‍ നിന്നകന്ന്‌ പരമപദം പ്രാപിക്കും. 
ബ്രഹ്മം തന്നില്‍ തന്നെയാണുള്ളത്‌. അതിനെത്തന്നെയാണ്‌ 
പരിപൂര്‍ണ്ണമായി അറിയേണ്ടതും. ബ്രഹ്മത്തെക്കാളും അറിയേ 
ണ്ടതായി യാതൊന്നുമില്ലെന്നുതന്നെ കരുതുക. ഭോഗ്യമെന്നും 
പ്രേരകമെന്നും അറിഞ്ഞു കഴിഞ്ഞാല്‍ എല്ലാവര്‍ക്കും സ്വയം 
ജ്ഞാനം ഉദയം ചെയ്യുന്നതാണ്‌. മൂന്നു വ്യത്യസ്ത വസ്തു 
ക്കളിലും ്രഹ്മം തന്നെയാണ്‌ വര്‍ത്തിക്കുന്നതെന്നറിയുക. 
അത്‌ കൈവരിക്കാനുള്ള മൂലസാധന തപസ്സു ആത്മജ്ഞാ 
നവുമെന്ന്‌ അറിയുക. 
14. യഃ ഏവം വിദിത്വാ സ്വരൂപമേവാനുചിന്തയന്‍ തത്ര 
കോ മോഹഃ കഃ ശോകഃ ഏകത്വ മനുപശ്യതഃ തസ്മാദ്‌ 
വിരാഡ്‌ ഭൂതം ഭവ്യം ഭവിഷൃത്‌ ഭവത്യനശ്വരസ്വരൂപം. 
ഈ വിധം മനസ്സിലാക്കി തന്റെ സ്വരൂപമായ ബ്രഹ്മത്തെ 

ത്തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക്‌ ശോകമെ 
വിടെ, മോഹമെവിടെ? ഭൂതം വര്‍ത്തമാനം ഭാവി എന്നീ ത്രീകാ 
ലാത്മകമായ വിശ്വം അവിനാശിയായ ബ്രഹ്മത്തിന്റെ രൂപം 
തന്നെയാകുന്നു. 
15. അണോരണീയാന്‍ മഹതോമഹീയാന്‍ 

ആത്മാസ്യ ജന്തോര്‍നിഹിതോ ഗുഹായാം. 


തമ്ര്രതും പശൃതി വീതശോകോ ധാതുഃ 
പ്രസാദാന്മഹിമാനമീശം 


16. അപാണിപാദോ ജവനോ ഗ്രഹീതാ 
പശ്യ തൃ ചക്ഷുഃസ ശൃണോത്യ കര്‍ണ്ണഃ 
സ വേത്തി വേദ്യം ന ച തസ്യാസ്തി വേത്താതമാ 
ഹുര്രഗ്യം പുരുഷം മഹാന്തം. 
17. അഖീരം ശരീരേഷ്വനവസ്ഥേഷ്വവസ്ഥിതം 
മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. 
18. സർവസ്യ ധാതാരമചിന്ത്യ ശാക്തിം 
സര്‍വാഗമന്താര്‍ത്ഥ വിശേഷവേദ്യം 


പരാത്പരം പരമം പരമം വേദിതവ്യം സര്‍വാവ 
സാനേ സക്യദ്വേതിതവ്യം 


19. കവിംപുരാണം പുരുഷോത്തമോത്തമം 
സര്‍വേശ്വരം സര്‍വദേവൈരുപാസ്യം 


അനാദി മധ്യാന്തമനന്തമവ്യയം ശിവാച്യുതാം 
ബോരുഹഗര്‍ഭ ഭൂധരം 


K 


പഞ്ചാത്മകം പഞ്ചസുവര്‍ത്തമാനം പഞ്ചീകതാ നന്ത 


20. സ്വേനാ വൃതം സർവമിദം പ്രഞ്ചപം 


ഭവ്രപപഞ്ചം 
പഞ്ചീകൃത സ്വാവയവൈരസംവൃതം. 
21. പരാത്പരം യന്മഹതോ മഹാന്തം 
സ്വരൂപതേജോമയ ശാശ്വതം ശിവം 
നാവിരതോ ദുശ്വിരിതാന്നാശാന്തോ നാസമഹിതഃ 


നാശാന്തമനസോ വാപി പ്രജ്ഞാനേനൈ 
നമാപ്നുയാത്‌ 

22, നാന്തഃ പ്രജ്ഞം നബഹിഃ പ്രജ്ഞം 
ന സ്ഥൂലം നാസ്ഥുലം ന ജ്ഞാനം നാജ്ഞാനം 


നോ ഭയതേഃ പ്രജ്ഞമഗ്രാഹൃമവ്യവഹാര്യം 


സ്വന്തഃ സ്ഥിതഃ സ്വയമേവേതി യ ഏവം വേദ സ 
മുക്തോ ഭവതി 


സമുക്തോ ഭവതിതൃഹ ഭഗവാന്‍ പിതാമഹഃ 


അണുവില്‍ വെച്ച്‌ അണുവും മഹത്തിലും മഹത്തുമായ 
ആ ബ്രഹ്മം ജീവികളുടെ ഹൃദയക്ഷേത്രത്തില്‍ ശോഭിക്കുന്നു. 
അതുതന്നെ എല്ലാവരുടെയും ജന്മദാതാവും സംരക്ഷകനും 
അതിന്റെ ദയയാല്‍ മനുഷ്യന്‍ പരമാത്മാവിനെ സാക്ഷാത്ക 
രിച്ച്‌ അതിന്റെ മഹിമയെ അറിയുന്നു. അതറിയുന്നവന്‍ എല്ലാ 
ദുഃഖത്തില്‍ നിന്നും മുക്തനാകുന്നതാണ്‌. ആ പരമാത്മാവ്‌ 
കൈകാലുകള്‍ കൂടാതെ സര്‍വസ്തുക്കളെയും ഗ്രഹിക്കു 
ന്നതുമാണ്‌. അതിവേഗം ചരിക്കുന്നു. കണ്ണുകൂടാതെ എല്ലാം 
കാണുകയും ചെയ്യുന്നു. കാതുകൂടാതെ കേള്‍ക്കുന്നതുമാണ്‌. 
ജ്ഞാതവ്യവസ്തുക്കളുടെയെല്ലാം ജ്ഞാതാവാകുന്നു അത്‌. 
പക്ഷേ ആരും അതിനെ വേണ്ടതുപോലെ അറിയുന്നി 
ല്ലെന്നതാണ്‌ സത്യം. ജ്ഞാനികള്‍ അതിനെ പുരാണപുരുഷ 
നെന്ന്‌ പറയപ്പെടുന്നു. അത്‌ ഈശ്വര ദേഹങ്ങളില്‍ ശരീരമി 
ല്ലാതെ കുടികൊള്ളുന്നതാണ്‌. സകലതും പോഷിപ്പിക്കുന്ന 
അചിന്ത്യ ശക്തിയാകുന്നു അത്‌. സകല ശാസ്ത്രങ്ങളും 
അതിന്റെ സത്തയെപ്പറ്റി പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്‌. പരബ്രഹ്മരൂപ 
ത്തില്‍ അറിയേണ്ടത്‌ അതുതന്നെയാകുന്നു. പ്രപഞ്ചത്തിന്റെ 
പ്രളയകാലത്തും അറിയപ്പെടേണ്ടത്‌ അതുതന്നെയാണ്‌. അതു 
തന്നെ പുരുഷോത്തമനും ത്രികാല ജ്ഞാനിയും സര്‍വേശ്വ 
രനും ദേവപുജിതനും അത്‌ ആദിമധ്യാന്തം ഹിതവും അവി 
നാശിയുമാകുന്നു. ര്രഹ്മമായ അത്‌ വിഷ്ണു, ശിവന്‍, 
ബ്രഹ്മാവ്‌ എന്നീരൂപത്തിലുള്ള വൃക്ഷത്തിന്റെ ആവിഷ്കര്‍ത്താ 
വാകുന്നു. പഞ്ചഭൂതാത്മ സ്വാംശീകരിച്ചിട്ടുള്ളത്‌ എങ്കിലും 
പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ അവന്‍തന്നെയാണ്‌ 
സ്വാംശീകരിച്ചിട്ടുള്ളത്‌. ഘടകങ്ങളാല്‍ സ്വയം പ്രഭാവിതനല്ല. 
അത്‌ സ്വയം പ്രകാശരൂപമാണ്‌; സനാതനനാണ്‌ കല്യാണ 
സ്വരൂപവും മഹത്തുമാണ്‌ ആചാരശുദ്ധിയില്ലാത്തവര്‍ ഇന്ദ്രിയ 
നിഗ്രഹം സാധിക്കാത്തവര്‍ ചഞ്ചലചിത്തര്‍ ഇവര്‍ക്ക്‌ 
ബ്രഹ്മത്തെ പ്രാപിക്കുവാന്‍ സാധ്യമാകുന്നതല്ല. അത്‌ ആന്ത 
രികത്തെയോ ബാഹ്യത്തെയോ ഉദയബാഹ്യാഭ്യാന്തരങ്ങ 
ളെയോ അറിയുന്നുമില്ല. അത്‌ സ്ഥൂലമോ സൂക്ഷ്മമോ 


P 


ജ്ഞാനസ്വരൂപമോ അജ്ഞാന സ്വരൂപമോ അഭിഗമ്യനോ 
അല്ലാത്തതാണ്‌. അത്‌ യാതൊരു വിധമായ വ്യവഹാരപരിധി 
യിലും പെടുന്നില്ല. ആന്തരികമായ രൂപത്തില്‍ അത്‌ സ്വയം 
സ്ഥിതി ചെയ്യുന്നതാണ്‌. ഇങ്ങനെ ആപരബ്രഛ്മത്തെക്കുറിച്ച 
റിഞ്ഞ ജ്ഞാനി മോക്ഷം പ്രാപിക്കുന്നുവെന്ന്‌ പിതാമഹന്‍ 
അരുളുന്നു. 


23. സ്വസ്വരൂപജ്ഞഃ പരിവ്രാട്‌ പരിവ്രാഡേകാകീ ചര 
തിഭയ്രതസ്ത സാരംഗവത്തിഷ്ഠതി ഗമന വിരോദം 
ന കരോതി സ്വശരീര വൃതിരിക്തം സര്‍വം ത്യക്ത്വാ 
ഷട്പദവൃത്യാ സ്ഥിത്വ സ്വരൂപാനുസന്ധാനം കുര്‍വന്‍ 
സര്‍വമനന്യ ബുദ്ധ്യാ, സ്വസ്മിന്നേവമുക്തോ ഭവതി. 
സ പരിവ്വാട്‌ സര്‍വ്ര്രിയാ കാരക നിവര്‍ത്തകോഗുരു 
ശിഷ്യശാസ്ത്രാദിവിനിര്‍മുക്തഃ സര്‍വ സംസാരം 
വിസൃജ്യ ചാമോഹിതഃ പരിര്വാട്‌ കഥം നിര്‍ധനികഃ 
സുഖീ ധനവാന്‍ ജ്ഞാനാജ്ഞാനോഭയാ തീതഃ 
സുഖദുഃഖാതീതഃ സ്വയം ജ്യോതി പ്രകാശഃ സര്‍വ 
വേദ്യഃ സര്‍വജ്ഞഃ സര്‍വ സിദ്ധീദഃ സര്‍വേശ്വരഃ 
സോ/ ഹമിതി തദ്‌ വിഷ്ണോഃ പരമം പദം യത്ര ഗത്വാ 
ന നിവര്‍ത്തന്തേ യോഗിനഃ സൂര്യോ ന ത്രതഭാതി 
നശശാങ്കോപി ന സ പുനരാവര്‍ത്തതേ ന സ പുനരാ 
വര്‍ത്തതേ തത്‌ കൈവല്യമിത്യുപനിഷത്‌. 


സ്വസ്വരുപം അറിഞ്ഞ സന്യാസി ഏകാകിയായി മാത്രം 
സഞ്ചരിക്കുന്നു. പേടിച്ചരണ്ടമാന്‍ ഒരിടത്തും സ്വസ്ഥമായി 


നില്‍ക്കാതുപോലെ അയാള്‍ ഒരിക്കലും ഒരിടത്ത്‌ നന: 
വസിക്കുന്നതല്ല. മറ്റൊരിടത്ത്‌ പോകണം എന്ന ചിന്തയും 
അവനില്ല. അയാള്‍ സകലതും തൃജിച്ച്‌ ഭിക്ഷാവൃത്തികൊണ്ട്‌ 
വയറു നിറയ്ക്കുന്നതാണ്‌. സദാസ്വരൂപ ധ്യാനപരനായി 
സകല ജീവികളേയും ആത്മാവിനെ പോലെ കരുതുന്നു. ഏതാ 
ദൃശ്യനായ സംന്യാസി തികച്ചും ബന്ധന വിമുക്തനാണ്‌. 
ക്രിയാകാരക ഭേദങ്ങളും അയാള്‍ അറിയുന്നില്ല. ഗുരു, 
ശിഷ്യന്‍, ശാസ്ത്രം എന്നീ ബന്ധനങ്ങളാല്‍ അവന്‍ ബന്ധന 
മില്ല. ത്യാഗിയായ അവന്‍ ദുഃഖമില്ല. സാംസരികമായ 
ഐശ്വര്യം ത്യജിച്ചാലേ സംന്യാസിക്ക്‌ സുഖം കിട്ടുകയുള്ളൂ. 
അയാള്‍ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അതീതനാണ്‌. 
സുഖ-ദുഃഖാദികള്‍ അയാളെ ബാധിക്കില്ല. ആത്മാവില്‍ നിന്ന്‌ 
പ്രകാശം ലഭിച്ച്‌ അയാള്‍ അറിയേണ്ടതെല്ലാം അറിയുന്നതാണ്‌. 
സകല സിദ്ധികളും കൊടുക്കാന്‍ അവന്‍ സമര്‍ത്ഥനാകുന്നു. 
സര്‍വേശ്വരനും സര്‍വശക്തനുമായി ഭവിക്കുന്നതാണ്‌. 
അയാള്‍ തന്നെത്തന്നെ (ബ്ഹ്മമെന്ന്‌ കരുതും. ഭഗവാന്‍ 
വിഷ്ണുവിന്റെ പരമപദം ആ പരബ്രഹ്മം തന്നെയാകുന്നു. 
പരബ്രഹ്മം പ്രാപിക്കാന്‍ കഴിഞ്ഞവന്‍ സംസാര സാഗരത്തില്‍ 
പതിക്കേണ്ടതായി വരുന്നുമില്ല. സുര്യചന്ദ്രന്മാരുടെ പ്രകാശ 
ത്തിനും ആധാമത്തിലെത്താന്‍ കഴിയില്ല. അവിടെ എത്തിയ 
വന്‍ ജനനമരണചക്രത്തില്‍ നിന്നും വിമുക്തനാകുന്നതാണ്‌. 
എന്തെന്നാല്‍ അതു തന്നെയാണ്‌ കൈവല്യം പദം. ഇപ്രകാരം 
ഉപനിഷത്ത്‌ അനുശാസിക്കുന്നു. 


നാരദപരിവ്രാജകോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


.ങാരായണ്ടാമര്‍ശ്തോപങ്ദ്ഷ്ത്താ 


ഓം. സഹനാവവതു. സഹ ന ഭുനക്തു സഹ 
വീര്യം കരവാവഹൈ. തേജസ്വിനാവ ധീതമസ്തു മാ 
വിദിഷാ വഹൈ ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


പരബ്രഹ്മം ഗുരുശിഷ്യന്മാരായ നമ്മളെ രണ്ടുപേരെയും 
രക്ഷിക്കട്ടെ. രണ്ടു പേരെയും പരിപാലിക്കട്ടെ. രണ്ടുപേരും 
ഒരുമിച്ചു കഴിവുകള്‍ നേടട്ടെ. ഞങ്ങളുടെ അധ്യയനം 
തോജോമയമാകട്ടെ. ഞങ്ങള്‍ പരസ്പരം വിദ്വേഷം വഹിക്കാ 
തിരിക്കട്ടെ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


1. ഓം. അഥപുരുഷോഹ വൈ നാരായണേ/ കാമയത 
പ്രജാഃ സൃജേയേതി. നാരായണാത്‌ പ്രാണോജായതേ 
സര്‍വേന്ദ്രിയാണി ച ഖം വായുര്‍ജ്യോതിരാപാഃ 
പൃഥിവീ വിശ്വാസ്യ ധാരിണീ. നാരായണാത്‌ ബ്രഹ്മാ 


മനഃ 


ജായതേ, നാരായണാത്‌ രുദ്രോ ജായതേ. നാരായണാ 
ദിന്ദ്രോ ജായതേ നാരായണാത്‌ പ്രജാപതിഃ പ്രജായ 
തേ. നാരായണാത്‌ ദ്വാദശാദിത്യാ രുദ്രോവസവഃ 
സർവാണി ഛന്ദാംസി. നാരായണാദേവസമുത്പദ്യന്തേ. 
നാരായണാത്‌ പ്രവര്‍ത്തന്തേ. നാരായണേ പ്രലീയ 
ന്തേ. ഏതദ്‌ ദൃഗ്വോദശിരോ/ ധീതേ. 


ഓം. പുരുഷ സ്വരൂപനായ നാരായണന്‍ പ്രജകളെ 
സൃഷ്ടിക്കാനാഗ്രഹിച്ചു. നാരായണനില്‍നിന്നും പ്രാണന്‍ ഉണ്ടാ 
യി. എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും അദ്ദേഹത്തില്‍ നിന്നുണ്ടാ 
യി. ആകാശം, വായു, ജ്യോതിസ്സ്‌, ജലം, പൃഥ്വി എന്നീ വിശ്വ 
ധാരികളായ പഞ്ചഭൂതങ്ങള്‍ നാരായണനില്‍ നിന്നുതന്നെയു 


ണ്ടായി. നാരായണനില്‍നിന്നു തന്നെ ബ്രഹ്മാവും രുദ്രനും 


2 


ര 


ഇന്ദ്രനും പ്രജാപതിയും ദ്ധാദശാദിത്യന്മാരുംഏകാദശ രുദ്രന്മാരും 4. (പതൃഗാനന്ദം (്രഹ്മപുരുഷം പ്രണവ സ്വരൂപ 


അഷ്ടവസുക്കളും സകലവിധത്തിലുള്ള ഛന്ദസ്സുകളും ഉണ്ടാ 
യി. നാരായണനില്‍ നിന്നു തന്നെ സകതും ഉദ്ഭവിക്കുകയും 
ചെയ്യുന്നു. പണ്ഡിതന്മാര്‍ ജഗ്വേദത്തിലെ പ്രധാനപ്പെട്ട ഈ 
അംഗം അധ്യയനം ചെയ്യുന്നു. 


2. അഥ നിത്യോ നാരായണഃ ബ്രഹ്മാനാരായണഃ 
ശിവശ്ച നാരായണഃ ശ്ക്രശ്ച നാരായണഃ കാലശ്ച 
നാരായണഃ ദിശശ്ച നാരായണഃ വിദിശശ്ചനാരായണഃ 
ഈര്‍ധ്വം ച നാരായണഃ അധശ്ച നാരായണഃ അന്തര്‍ 
ബഹിശ്ച നാരായണഃ നാരായണ ഏവേദം. സര്‍വം 
യദ്‌ ഭൂതം യഞ്ച ഭവ്യം നിഷ്കളങ്കോ നിരഞ്ജനോ 
നിര്‍വികല്പോ നിരാഖ്യാതഃ ശുദ്ധോ ദേവ ഏകോനാ 
രായണോ ന ദ്വിതീയോ /സ്തി കശ്ചിത്‌. യ ഏവം 
വേദ സ വിഷ്ണു രേവവ ഭവതി യ ഏതദ്യജ്ജുര്‍ വേദ 
ശിരോ/ ധീരോ. 


നാരായണന്‍ നിത്യവും ്രഹ്മാവും ശിവനും ശങ്കരനും 
കാലനും ദിക്കുകളും വിദിക്കുകളും ആകുന്നു. മുകള്‍ ഭാഗവും 
താഴെ ഭാഗവും ഉള്ളും പുറമെയും എല്ലാം നാരായണനാകു 
ന്നു. ജനിച്ചതും മേലാല്‍ ജനിക്കാന്‍ പോകുന്നതും എല്ലാം 
നാരായണന്‍ തന്നെയാകുന്നു. ഈ നാരായണനല്ലാതെ രണ്ടാ 
മതൊന്നില്ല. ഇപ്രകാരം അറിയുന്നവന്‍ വിഷ്ണുസ്വരൂപനാ 
യിത്തീരുന്നു. യജ്ജുര്‍വേദോക്തമായ ഈ ശ്രേഷ്ഠതത്വത്തെ 
അറിവുള്ളവര്‍ അധ്യയനം ചെയ്യുന്നു. 


3. ഓമി തൃഗ്രേ വ്യാഹരേത്‌ നമ ഇതി പശ്ചാത്‌ നാരാ 
യണായേത്യു പരിഷ്ടാത്‌ ഓമിത്യേകാക്ഷരം നമ ഇതി 
ദ്വേ അക്ഷരേ നാരായണായേതി - പഞ്ചാക്ഷരാണി 
ഏതദ്വൈ നാരായണസ്യാഷ്ടാക്ഷരം പദം യോ ഹ 
വൈ നാരായണ സ്യാഷ്ടാക്ഷരം പദമധ്യേതി അനപ 
ഞബ്രുവഃ സര്‍വമായുരേ തി വിന്ദതേ പ്രാജാപത്യം 
രായസ്പോഷം ഗപത്യം തതോ/ മൃത്യമശ്നുതേ 
തതോ/ മൃതത്വ മശ്നുത ഇതി ഏതത്‌ സാമവേദ 
ശിരോ ധീരോ. 


ആദ്യം “ഓം” എന്നും പിന്നെ “നമ്‌ എന്നും ഉച്ചരിക്ക 
ണം. ഓങ്കാരത്തില്‍ ഒരു അക്ഷരവും നമഃ എന്നതില്‍ രണ്ട 
ക്ഷരവും നാരായണായേതി എന്നതില്‍ അഞ്ചക്ഷരവും ഉണ്ട്‌. 
ഇങ്ങനെ അത്‌ നാരായണന്റെ അഷ്ടാക്ഷരമന്ത്രമായിത്തീരു 
ന്നു. ഈ മന്ത്രം ജപിച്ചാല്‍ മനുഷ്യന്‍ അകാല മരണത്തില്‍ 
നിന്നും രക്ഷപ്രാപിച്ച്‌ പൂര്‍ണ്ണായുസ്സ്‌ അനുഭവിക്കുന്നു. അവന്‍ 
സര്‍വവിധ ധനങ്ങളും കൈവരുന്നു. അവസാനം അവന്‍ അമ്ൃ 
തത്തെ അനുഭവിക്കുന്നു. സാമവേദത്തിലെ അതിപ്രധാനമായ 
ഈ മന്ത്രം ജനങ്ങള്‍ പഠിക്കുന്നു. 


K 


അകാര ഉകാരോ മകാര ഇതി. താ അനേകധാ സമഭ 
വത്തദേത ദോമിതി യ മുക്ത്വാമുച്യതേ യോഗീ ജന്മ 
സംസാര ബന്ധനാത്‌ “ഓം നമോ നാരായണായേതി” 
മന്ത്രോപാസകോ വൈകുണ്ഠഭുവനം ഗമിഷ്യതി 
തദിദം പുണ്ഡരീകം വിജ്ഞാനഘനം തസ്മാത്തഡി 
ദാഭമാശ്രം. ്രഹ്മണ്യോ ദേവകീ പുത്രോ ്രഹ്മണ്യോ 
മധുസൂദനോ (ബഹ്മമ്ൃയഃ പുണഡരീ കാക്ഷോ 
ബ്രഹ്മണ്യോ വിഷ്ണുരച്യുത ഇതി. സര്‍വഭൂതസ്ഥ 
മേകം വൈനാരായണം കാരണ പൂരുഷമകാരണം 
പരം ബ്രഹ്മ ഓം. ഏതദഥര്‍വശിരോയോ/ ധീതേ. 


അകാരം, ഉകാരം, മകാരം ഇവ ചേര്‍ന്നുണ്ടായ “ഓം” 
എന്നത്‌ ആനന്ദരുപവും ്രഹ്മപുരുഷരൂപവും പ്രണവസ്വ 
രൂപവുമാകുന്നു. ഈ ഓംകാര ജപം കൊണ്ട്‌ യോഗികള്‍ 
സര്‍വിധമായ സംസാരബന്ധങ്ങളും വിച്ഛേദിച്ചു ജനനമരണ 
ങ്ങളില്‍നിന്ന്‌ മുക്തി നേടുന്നു. ഓം നമോ നാരായണായ എന്ന 
മന്ത്രോപാസന ചെയ്യുന്നവര്‍ വൈകുണ്ഠ ലോകം പ്രാപിക്കു 
ന്നു. ഈ ഹൃദയകമലം വിജ്ഞാനരൂപമാകുന്നു. ഇതില്‍നിന്ന്‌ 
വിദ്യുത്പ്രഭാപൂരമുണ്ടാകുന്നു. ഇതിനെത്തന്നെയാണ്‌ ദേവകീ 
പുത്രനെന്നും മധുസൂദനനെന്നും പുണ്ഡരീകാക്ഷനെന്നും 
വിഷ്ണുവെന്നും അച്യുതനെന്നും പറയുന്നത്‌. സകല ജീവി 
കളിലും ഈ നാരായണന്‍ തന്നെ തന്നെ വസിക്കുന്നു. 
അദ്ദേഹം കാരണപുരുഷനാണെങ്കിലും കാരണരഹിതനാണ്‌. 
ഇദ്ദേഹം തന്നെ പര്രഹ്മം; അഥര്‍വ ശിരോഭാഗമായ ഈ 
മന്ത്രം അറിവുള്ളവര്‍ അധ്യയനം ചെയ്യുന്നു. 


5. പ്രാതരധിയമാനോ രാത്രി കൃതം പാപം നാശയ 
തി. സായമധീയാനോ ദിവസകൃതം പാപം നാശയതി. 
തത്‌ സായം പ്രാതരധീയമാണോ അപാപോ ഭവതി. 
മധ്യം ദിനമാദിത്യാദി മുഖോ അധീയാനഃ പഞ്ചമഹാ 
പാത കോപപാതകാത്‌ പ്രമുച്യതേ. സര്‍വവേദപാരാ 
യണ പുണ്യം ലഭതേ. നാരായണ സായുജ്യമവാ 
പ്നോതി യ ഏവം വേദ. 


ഈ മന്ത്രം പ്രഭാതത്തില്‍ ജപിച്ചാല്‍ രാത്രിയില്‍ ചെയ്ത 
സകല പാപങ്ങളും നശിച്ചുപോകും. സന്ധ്യാ കാലത്ത്‌ ജപി 
ച്ചാല്‍ പകല്‍ ചെയ്ത പാപം മുഴുവനും നശിക്കുന്നു. മധ്യാ 
ഹനസമയത്ത്‌ സൂര്യന്‌ അഭിമുഖമായി നിന്നുകൊണ്ട്‌ ഈ 
മന്ത്രം ജപിച്ചാല്‍ പഞ്ചമഹാപാതകങ്ങളും ഉപപാതകങ്ങളും 
നശിക്കുന്നു. അവന്‍ സകലവേദങ്ങളും അധ്യയനം ചെയ്താ 
ലുള്ള ഫലം ലഭിക്കുന്നു. അവന്‍ ശ്രീനാരായണന്റെ സായൂ 
ജ്യമാകുന്ന മുക്തി ലഭിക്കുന്നു. അങ്ങനെ ശ്രീനാരായണന്റെ 
സാക്ഷാത്കാരം ലഭിക്കുന്നു. 


നാരായണാഥര്‍വശിരോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


K 


പ ങ1രാല ബേവേചെബങ്ഘത്തു്‌ ൭ 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
മുദച്യതേ പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാവ 
ശിഷ്യതേ. 


ഈ പരബ്രഹ്മം പൂര്‍ണ്ണമാകുന്നു. ഈ ജഗത്തും പൂര്‍ണ്ണ 
മാകുന്നു. ഈ പൂര്‍ണ്ണ ബ്രഹ്മത്തില്‍ നിന്നുമാണ്‌ ഈ പൂര്‍ണ്ണ 
പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്‌. ഈ പൂര്‍ണ്ണ്രബഹ്മത്തില്‍ നിന്നും 
പൂര്‍ണ്ണരപപഞ്ചമെടുത്താലും പൂര്‍ണ്ണ്രബഹ്മം തന്നെ അവശേ 
ഷിക്കുന്നു. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം. നമശ്ശിവായ ഗുരവേ സച്ചിദാനന്ദ മൂര്‍ത്തയേ 
നിഷ്പ്രപഞ്ചായ ശാന്തായനരാലംബായ തേജസേ 
2. നിരാലംബം സമാശ്രിത്യ സാലംബം വിജഹാതിയഃ 


സ സന്യാസീ ച യോഗീ ച കൈവല്യം 
പദമശ്നു തേ. 


ശിവനും ഗുരുവും സച്ചിദാനന്ദമൂര്‍ത്തിയും പ്രപഞ്ചരഹി 
തനും ശാന്തനും ആചാര്യരഹിതനും തേജോമയനുമായ പര 
മാത്മാവിന്‌ നമസ്കാരം. നിരാലംബമായ പരമതത്വത്തെ ആശ്ര 
യിച്ച്‌ സാലംബമായ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കുന്നവന്‍ ആണ്‌ 
സന്യാസി. അവന്‍ തന്നെ യോഗി. അവന്‍ മോക്ഷം പ്രാപി 
ക്കുന്നു. 
3. ഏഷാ മജ്ഞാന ജന്തുനാംസമസ്താ 

രിഷ്ട ശാന്തയേ 
യദ്യദ്‌ ബോധവ്യമഖിലം തദാശങ്ക്യ ്രവീമ്ൃഹം 

അജ്ഞാനികളായ ജീവികളുടെ സര്‍വദുഃഖങ്ങളും ശമി 
പ്പിക്കുന്നതിനായി ഏതൊന്നാണോ അറിയേണ്ടത്‌ അതെല്ലാം 
ഞാന്‍ ചിന്തിച്ച്‌ ഇവിടെ പറയുന്നു. 
4. കിം ബ്രഹ്മ കഃ ഈശ്വരഃ കോ ജീവഃ കാപ്രകൃതിഃ 


കഃ പരമാത്മാ കോ ബ്രഹ്മാ. കോ വിഷ്ണുഃ 
കോഃ രുദ്രഃ 

ക ഇന്ദ്ര. കഃ ശമനഃ കഃ സുര്യാഃ. കശ്ചന്ദ്രഃ. 
കേസുരാഃ. 

കേ അസുരാഃ. കേ പിശാചാഃ കേ മനുഷ്യാഃ. 
കാഃ സ്ത്രീയഃ. 
ക പശ്വാദയഃ. കിം സ്ഥാവരം. കേ ബ്രാഹ്മണാദയഃ 


കോ ജാതിഃ. കിം കര്‍മ്മ, കിമകര്‍മ്മ. കിം ജ്ഞാനം. 
കിം ജ്ഞാനം. 


കിം സുഖം കിം ദുഃഖം. കഃ സ്വര്‍ഗ്ഗഃ. കോ 


നരകുഃ. കോ 


ബന്ധഃ. കോ മോക്ഷഃ കഃ ഉപാസ്യഃ ക ശിഷ്യാഃ. 


കോ വിദ്വാന്‍ കോ മുഡഃ. കിമാസുരം കി തപഃ 
കി പരമം പദം. 


കിം ഗ്രാഹ്യം. കിമ്രഗാഹ്യം. കഃ സന്യാസീ 
ത്യാശങ്ക്യാഹ ത്രഹ്മതി. 


ബ്രഹ്മമെന്നാലെന്ത്‌? ഈശ്വരന്‍ ആര്‌? ജീവന്‍ എന്ത്‌? 
പ്രകൃതി എന്താണ്‌? പരമാത്മാവെന്താണ്‌? ബ്രഹ്മാവ്‌ ആരാണ്‌? 
വിഷ്ണു ആരാണ്‌? രുദ്രന്‍ ആരാണ്‌? ഇന്ദ്രന്‍ ആര്‍? ചന്ദ്രന്‍ 
ആര്‍? സൂര്യന്‍ ആര്‍? അസുരന്മാര്‍ ആര്‍? പിശാചുക്കള്‍ ആര്‍? 
മനുഷ്യര്‍ ആര്‍? സ്ത്രീകള്‍ ആര്‍? മൃഗാദികള്‍ എന്ത്‌? 
സ്ഥാവരം എന്ത്‌? ബ്രാഹ്മണാദികള്‍ ആര്‍? ജാതി എന്നാലെന്ത്‌? 
കര്‍മ്മമെന്ത്‌? അകര്‍മ്മമെന്ത്‌? ജ്ഞാനമെന്ത്‌? അജ്ഞാന 
മെന്ത്‌? സുഖമെന്ത്‌? ദുഃഖമെന്ത്‌? സ്വര്‍ഗമേത്‌? നരകമേത്‌? 
എന്നതാണ്‌ ബന്ധുമോക്ഷമെന്നത്‌? ഉപാസനായോഗ്യനായി 
ട്ടുള്ളതാര്‍? ആരാണ്‌ ശിഷ്യന്‍? ആരാണ്‌ വിദ്വാന്‍? ആരാണ്‌ 
മൂഡന്‍? ആസുരമായ തെന്ത്‌? എന്താണ്‌ തപസ്സ്‌? എന്താണ്‌ 
പരമപദം? എന്താണ്‌ ഗ്രാഹ്യം? എന്താണ്‌ അഗ്രാഹ്യം? 
ആരാണ്‌ സംന്യാസി? ഇതെല്ലാം ബ്രഹ്മത്തിന്റെ രൂപങ്ങളാണെ 


ന്നറിഞ്ഞ്‌ പറഞ്ഞു. 


5. സ ഹോവാച മഹദഹങ്കാര പൃഥിവ്യപ്‌ തേജോവാ 
യ്വാകാശത്വേന ബൃഹദ്രൂപേണ അണ്ഡകോശേന 
കര്‍മ്മജ്ഞാനാര്‍ത്ഥ രൂപതയാ ഭാസമാനമദ്വി തീയമ 
ഖിലോപാധി വിനിര്‍മുക്തം തത്‌ സകലശക്ത്യു പ 
ബ്യംഹിതം അനാദ്യനന്തം ശുദ്ധം ശിവം ശാന്തം 
നിര്‍ഗുണമിത്യാദി വാച്യവനിര്‍വാച്യം ചൈതന്യം 
ബ്രഹ്മ ഈശ്വര ഇതിച ബ്രഹ്മൈവ സ്വ ശക്തിം പ്ര 
കൃതൃഭിധേയാമാശ്രിത്)യ ലോകാന്‍ സൃഷ്ട്വാ പ്രവിശ്യാ 
ന്തര്യാമിത്വേന ബ്രഹ്മാദിനാം ബുദ്ധീന്ദ്രിയ നിയന്ത്ര 
ത്വാദീശ്വര. ഇതി ച. ര്ബഹ്മ 
വിഷ്ണീശാനേന്ദ്രാദീനാം നാമരുപദ്വാരാ സ്ഥൂലോ 


ജീവ 


fഹമിതാ മിഥ്യാ ധ്യാസവശാജ്ജീവഃ സോഹ 
മേകോ/ പി ദേഹാരംഭക ഭേദവശാദ്‌ ബഹുജീവട്രപക്ൃ 
തിരിതിച ബ്രഹ്മണഃ സകാശാന്നാനാ വിചി്ര ജഗ 
ന്നിര്‍മ്മാണ സാമര്‍ത്ഥ്യ ബുദ്ധിരൂപാ ബ്രഹ്മ ശക്തിരേ 


വപ്രകൃതിഃ പരമാത്മേതി ച ദേഹാദേഃ പരതരത്വാദ്‌ 
രബ്രഹെഹ്മവ പരമാത്മാ സ ബ്രഹ്മാ സ വിഷ്ണുഃ സ 
ഇ(ന്ദഃ സ ശമനഃ സഃസൂര്യാഃ സ ചന്ദ്രസ്‌ തേ 


സുരാസ്തേ അസുരാസ്തേ പിശാചാസ്തേ മനു 
ഷ്യാസ്താഃ സ്രതീയസ്തേ പശ്വാദയ സ്തത്‌ 
സ്ഥാവരം തേ ബ്രാഹ്മണാദയഃ സര്‍വം ഖല്വിദം ബ്രഹ്മ 
നേഹനാനാ സ്തി കിഞ്ചന. 


2 


ര 


അദ്ദേഹം പറഞ്ഞു: “മഹത്തത്വം, അഹങ്കാരം, പൃഥ്വി, ച അസത്‌ സംസാര വിഷയ ജനസംസര്‍ഗ്ഗ ക 


ജലം, വായു, അഗ്നി, വായു, ആകാശം എന്നിവയുടെ രൂപ 
ത്തിലും അതേ പ്രകാരം ബ്രഹ്മാണ്ഡരുപത്തിലും കര്‍മ്മ 
ജ്ഞാനാര്‍ത്ഥ രൂപങ്ങളിലും പ്രകാശിച്ചിരുന്നിട്ടും സര്‍വോപാ 
ധിരഹിതവും അദ്വിതീയവും സര്‍വശക്തിമത്തും ആദ്യന്തര 
രഹിതവും ശുദ്ധവും ശാന്തവും നിര്‍ഗുണവും അവര്‍ണ്ണനീ 
യവുമായ ചൈതന്യത്തെയാണ്‌ പരര്ബഹ്മമെന്നു പറയുന്നത്‌. 


ഈശ്വരന്റെ രൂപമാണെങ്കില്‍- ഈ പരബ്രഹ്മം തന്നെ 
തന്റെ പ്രകൃതി എന്നു പേരുള്ള ശക്തിയെ ആശ്രയിച്ച്‌ 
ലോകങ്ങള്‍ സൃഷ്ടിക്കുകയും അന്തര്യാമിയായി അവയില്‍ 
പ്രവേശിച്ച്‌ ര്രഹ്മാദി ജീവികളുടെ ബുദ്ധി ഇന്ദ്രിയം തുടങ്ങി 
യവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ്‌ അത്‌ 
ഈശ്വരനെന്ന്‌ പറയപ്പെടുന്നത്‌. ഈ ചൈതന്യത്തെ ബ്രഹ്മാവ്‌ 
വിഷ്ണു, ശങ്കരന്‍, ഇന്ദ്രന്‍ എന്നീ നാലു രൂപങ്ങള്‍ മുഖേന 
“ഞാന്‍ സ്ഥൂലമാണ്‌” എന്ന മിഥ്യയെ ദേഹാഭിമാനം ജനി 
ക്കുമ്പോള്‍ അത്‌ ജീവന്‍ എന്ന്‌ പറയപ്പെടുന്നു. ഈ ചൈതന്യം 
“ആ ബ്രഹ്മം ഞാന്‍ തന്നെ” എന്ന രൂപത്തില്‍ ഏകത്വത്തെ 
അനുഭവിക്കുന്നു. എങ്കിലും വിഭിന്നശരീരങ്ങളാല്‍ അത്‌ ജീവ 
രൂപമായിത്തീരുന്നു. അനേക തരത്തിലുള്ള വിചിത്രലോക 
ങ്ങളെ സൃഷ്ടിക്കാന്‍ കഴിവുള്ളതാണ്‌ പ്രകൃതി. (ബ്രഹ്മത്തിന്റെ 
ബുദ്ധിശക്തിയാണ്‌ പ്രകൃതിയെന്ന്‌ പറയപ്പെടുന്നത്‌. ദേഹാദി 
കള്‍ക്കതീതമായ ബ്രഹ്മം തന്നെയാണ്‌. പരമാത്മാവ്‌ ബ്രഹ്മം 
തന്നെ. ബ്രഹ്മാവ്‌, വിഷ്ണു, ഇന്ദ്രന്‍, യമന്‍, സൂര്യന്‍, ചന്ദ്രന്‍, 
ദേവന്‍, അസുരന്‍, പിശാച്‌, മനുഷ്യന്‍, സ്ര്രീ, പുരുഷന്‍, 
മൃഗം എന്നിവയുടെ രൂപങ്ങളില്‍ പ്രകടമാകുന്നത്‌. ഇതു തന്നെ 
യാണ്‌ സ്ഥാവരം ബ്രാഹ്മണാദികളും സകലലോകങ്ങളും ബ്രഹ്മം 
തന്നെ. ബ്രഹ്മത്തില്‍ നിന്നും ഭിന്നമായി യാതൊന്നുമില്ല. 


6. ജാതിരിതിച, ന ചര്‍മ്മണോ ന രക്തസ്യ ന 
മാംസസ്ധ്യ ന ചാസ്ഥിനഃ ജാതിരാത്മനോ ജാതിര്‍ വ്യവ 
ഹാര പ്രകല്പിതാ, കര്‍മ്മേതി ച ക്രിയാമാണേന്ദ്രി 
യൈഃ, കര്‍മ്മാണ്യഹം, കരോമീത്ൃധ്യാത്മ നിഷ്ഠ 
തയാ കൃതം കര്‍മ്മൈവ കര്‍മ്മഃ അകര്‍മ്മേതി ച 
കര്‍ത്തൃത്വ ഭോക്തൃത്വാ ദൃഹംകാരതയാ ബന്ധരൂപം 
ജന്മാദി കാരണം നിത്യനൈമിത്തിക യാഗ്രവത തപോ 
ദാനാദിഷം ഫലാഭി സന്ധാനം യത്ത ദകര്‍മ്മ. ജ്ഞാന 
മിതി ച ദേഹേന്ദ്രിയ നിഗ്രഹ സ്തദ്‌ ഗു രൂപാസന 
ശ്രവണ മനന നിദിധ്യാസ നൈര്യദ്ൃദ്‌ ദൃഗ്‌ ദൃശ്യ 
സ്വരൂപം സര്‍വാന്തരസ്ഥം സര്‍വസമം ഘടപടാദി 
പദാര്‍ത്ഥമിവാവികാരം വികാരേഷു ചൈതന്യം വിനാ 
കിഞ്ചിന്നാസ്തീതി സാക്ഷാത്കാരാനുഭവോ ജ്ഞാനം 
അജ്ഞാനമിതി ച രജ്ജ സര്‍പ്പ്രഭാന്തി രിവാ ദ്വിതീയേ 
സര്‍വാനുസ്യൂതേ സര്‍വമയേ ബ്രഹ്മണി ദേവതിര്യങ് 
നരസ്ഥാവര സ്ത്രീപുരുഷ വര്‍ണ്ണാശ്രമ ബന്ധമോ 
ക്ഷോപാധി നാനാത്മ ഭേദകല്പിതം ജ്ഞാനമ 
ജ്ഞാനം സുഖമിതി ച സച്ചിദാനന്ദ സ്വരൂപം 
ജ്ഞാത്വാ നന്ദരൂപയാ സ്ഥിതി. സൈവസുഖം ദുഃഖ 
മിതി അനാത്മരൂപോ വിഷയ സങ്കല്പ ഏവ ദുഃഖം 
സ്വര്‍ഗ്ഗ ഇതി ച സത്‌ സംസര്‍ഗ്ഗഃ സ്വര്‍ഗ്ഗഃ നരക ഇതി 


നരകഃ ബന്ധ ഇതി ച അനാത്യ വിദ്യാ വാസനയാ 
ജാതോ അഹമിത്യാദി സങ്കല്പോ ബന്ധഃ പിതൃമാതൃ 
സഹോദര ദാരാപത്യ ഗൃഹാരാമ ക്ഷ്രേത മമതാ 
സംസാരാ വരണസങ്കല്പോ ബന്ധഃ കര്‍ത്തൃത്വാദ്യഹം 
കാരസങ്കല്പോ ബന്ധഃ അണിമാദ്യഷ്ടൈശ്വര്യാ 
ശാസിദ്ധ സങ്കല്പോ ബന്ധഃ ദേവമനുഷ്യാദ്യുപാ 
സനാ കാമസങ്കല്പോ ബന്ധഃ യമാദ്യഷ്ടാംഗ യോഗ 
സങ്കല്പോ ബന്ധഃ വര്‍ണ്ണാശ്രമ ധര്‍മ്മ സങ്കല്പോ 
ബന്ധഃ ആജ്ഞാഭയ സംശയാത്മ ഗുണസങ്കല്പോ 
യാഗ്രവതതപോദാന വിധി വിധാനജ്ഞാനാ 
സാഭവോ ബന്ധഃ കേവല മോക്ഷാപേക്ഷ സങ്കല്പോ 
ബന്ധഃ സങ്കല്പമാത്ര സംഭവോ ബന്ധഃ മോക്ഷ ഇതി 
ച നിത്യാനിത്യവസ്തു വിചാരാദനിത്യ സംസാരസുഖ 
ദുഃഖ വിഷയസമസ്തക്ഷ്രേത ബന്ധക്ഷയോ 


ബന്ധഃ 


മോക്ഷഃ 


ജാതി എന്നത്‌ തൊലിയുടെയോ രക്തത്തിന്റെയോ മാംസ 
ത്തിന്റെയോ അസ്ഥികളുടെയോ ആത്മാവിന്റെയോ അല്ല. അത്‌ 
കേവലം സങ്കല്പമാണ്‌. കര്‍മ്മത്തിന്റെ അര്‍ത്ഥം ഇന്ദ്രിയങ്ങള്‍ 
ചെയ്യുന്ന ക്രിയകള്‍ എന്നാകുന്നു. “ഞാന്‍ ചെയ്യുന്നു” എന്ന്‌ 
അധ്യാത്മനിഷ്ഠയോടെ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രമേ കര്‍മ്മ 
മെന്ന്‌ പറയാന്‍ സാധിക്കൂ. കര്‍ത്തൃത്വ ഭോക്തൃത്വ ജന്യമായ 
അഭിമാനം കൊണ്ട്‌ ഇങ്ങനെ നിതൃനൈമിത്തികങ്ങളും 
യജ്ഞം വ്രതം തപസ്സ്‌ ദാനം എന്നിവയില്‍ ഫലാപേക്ഷയോടെ 
ചെയ്യപ്പെടുന്ന കര്‍മ്മങ്ങളും അകര്‍മ്മം എന്ന്‌ അറിയപ്പെടുന്നു. 
ജ്ഞാനത്തെ സംബന്ധിച്ചാണെങ്കില്‍, സൃഷ്ടിയുടെ എല്ലാ 
പരിവര്‍ത്തനാത്മകങ്ങളായ വസ്തുക്കളിലും ഓരോ ചൈതന്യ 
തത്വം കാണപ്പെടുന്നുണ്ട്‌. മറ്റൊന്നുമല്ല. (ഭഷ്ടാവിന്റെ രൂപ 
മായും ദൃശ്യരൂപമായും ഇരിക്കുന്നത്‌ അതുതന്നെയാണ്‌. ഈ 
ചൈതന്യം ഇത്‌ സകലരുടെയും ഉള്ളില്‍ വസിക്കുന്നു. സക 
ലതിലും സമാനമാണിത്‌. വികാരരഹിതവുമാണ്‌. എങ്കിലും 
കുടം തുണി തുടങ്ങിയ പല രൂപത്തിലും അത്‌ പരിവര്‍ത്തി 
തമായിരിക്കുന്നു. ഇങ്ങനെ സാക്ഷാത്കാരമുള്ള അനുഭവത്തെ 
ജ്ഞാനം എന്നു പറയുന്നു. ഈ അനുഭവം ദേഹേന്ദ്രിയാദി 
കളെ നിയന്ത്രിക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ഗുരു 
വിന്റെ ഉപാസന, ശ്രവണം, മനനം, നിദിധ്യാസനം എന്നിവ 
യാലും സംഭവിക്കുന്നു. അജ്ഞാനത്തെ സംബന്ധിച്ചാണെ 
ങ്കില്‍ കയറില്‍ സര്‍പ്പമാണെന്‍ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതു 
പോലെ സകലതിലും കോര്‍ക്കപ്പെട്ടിരിക്കുന്നതും സര്‍വരു 
പവും ഏകമാത്രവുമായ ബ്രഹ്മത്തില്‍ ദേവന്‍, പക്ഷി, മൃഗം, 
മനുഷ്യന്‍, സ്ഥാവരം, സ്ത്രീ, പുരുഷന്‍, വര്‍ണ്ണം, ആശ്രമം, 
ബന്ധം, മോക്ഷം തുടങ്ങിയ നിരവധി ഉപാധികളോടു കൂടിയ 
അനാത്മ വസ്തുക്കള്‍ക്ക്‌ ഭേദമുണ്ടെന്ന്‌ സങ്കല്പിക്കുന്നതാണ്‌ 


അജ്ഞാനം. 


സുഖത്തിന്റെ നിര്‍വചനം- സച്ചിദാനന്ദാത്മകമായ പര 


മാത്മാവിന്റെ സ്വരൂപമറിഞ്ഞ്‌ ആനന്ദാത്മകമായ ഏതൊരവ 


P 


സ്ഥയാണോ കൈവരുന്നത്‌ അതാണ്‌ സുഖം. 


I 


സ്വര്‍ഗ്ഗം-ഉത്തമന്മാരുടെ സമാഗമം തന്നെയാണ്‌ സ്വര്‍ഗ്ഗം. 


നരകം-അസത്യത്തോടും സാംസാരികവിഷയങ്ങളോടും 
സംസാരബദ്ധരായ ജനങ്ങളോടുമുള്ള സംസര്‍ഗ്ഗം തന്നെയാണ്‌ 
നരകം. 


ബന്ധം- അനാദിയായ അജ്ഞാന വാസനയാല്‍ “ഞാന്‍ 


7 9 


ജനിക്കുന്നു” “ഞാന്‍ മരിക്കുന്നു” തുടങ്ങിയ ചിന്തകള്‍ ഉണ്ടാ 
കുന്നതു തന്നെയാണ്‌ ബന്ധനം. അമ്മ, അച്ഛന്‍, സഹോദ 
രന്‍, ഭാര്യ, മകന്‍, വീട്‌, തോട്ടം, ക്ഷേത്രം തുടങ്ങിയവ എന്റെ 
താണെന്നുള്ള സാംസാരികാവരണ ബദ്ധമായ ചിന്തകളും 
ബന്ധനം തന്നെ. അണിമാദികളായ അഷ്ദൈശ്വര്യങ്ങള്‍ നേട 
ണമെന്ന ആഗ്രഹവും അതിന്റെ സങ്കല്പവും ബന്ധനമാകു 
ന്നു. യമം, നിയമം എന്നീ അഷ്ടാംഗയുക്തമായ യോഗസങ്ക 
ല്പവും ബന്ധനം തന്നെ. വര്‍ണ്ണാശ്രമ ധര്‍മ്മ സങ്കല്പവും 
ബന്ധനമത്രെ. ആജ്ഞഭയം, സംശയം എന്നിവയുടെ സങ്ക 
ല്പവും യജ്ഞം, (്വതം, തപസ്സ്‌, ദാനം വിധിവിധാനങ്ങള്‍ 
ഇവയൊക്കെത്തന്നെ ബന്ധനമാകുന്നു. അതുപോലെ തന്നെ 
കേവലം മോക്ഷത്തെത്തന്നെ ചിന്തിക്കുകയാണെന്നുള്ളതും 
ബന്ധനം തന്നെ. മോക്ഷം - നിത്യാനിത്യ വസ്തുക്കളെപ്പറ്റി 
യുള്ള ചിന്തയാല്‍ പ്രപഞ്ചത്തിലെ അനിത്യവും സുഖദുഃഖാ 
ത്മകവുമായ എല്ലാ വിഷയങ്ങളില്‍ നിന്നും മമതയാകുന്ന ബന്ധ 
നത്തിനു നാശം സംഭവിക്കുകയാണ്‌ മോക്ഷമെന്ന്‌ പറയമ. 


7. ഉപാസ്യ ഇതി ച സര്‍വ ശരീരസ്ഥ ചൈതന്യ ബ്രഹ്മ 
പ്രാപകോ ഗുരുരുപാസ്യഃ ശിഷ്യ ഇതി ച വിദ്യാധ്വസ്ത 
പ്രപഞ്ചാവഗാഹിത ജ്ഞാനാവശിഷ്ടം ബ്രഹ്മൈവ 
ശിഷ്യഃ വിദ്വാനിതി ച സര്‍വാന്തരസ്ഥസ്വസം വിദ്രൂപ 
വിദ്വിവിദ്വാന്‍, മൂഡഃ ഇതി ച കര്‍ത്ത ത്വാദ്യ ഹംകാര 
ഭാവാരുഡോ മൂഡഃ ആസുരമിതി ച ബ്രഹ്മ വിഷ്ണ്വീ 
ശാനേന്ദ്രാദീനാ മൈശ്വര്യ കാമനയാനിരശന ത്ധപാഗ്നി 
ഹോത്രി ഭിഷ്വന്തരാത്മാനം സന്താപയതി ചാത്യുഗ്ര 
രാഗദ്വേഷ വിഹിംസാ ദംഭാദ്യപേക്ഷിതം തപ ആസു 
രം. തപ ഇതി ച ്രഹ്മ സത്യം ജഗന്മിഥയത്യ 
പരോക്ഷ ജ്ഞാനാഗ്നിനാ ബ്രഹ്മാദ്രയൈ ശ്വര്യാ ശാ 
സിദ്ധ സങ്കല്പ ബീജ സ്താപം തപഃ പരമം പദമിതി 
ച പ്രാണേന്ദ്രിയാദ്യന്തഃ കരമ ഗുണാദേഃ പരതരം സച്ചി 
ദാനന്ദ മയം നിത്യമുക്ത പ്രഹ്മസ്ഥാനം പരമം പദം 
ഗ്രാഹ്യമിതി ച ദേശകാല വസ്തു പരിച്ഛേദ രാഹിത്യ 
ചിന്മാത്ര സ്വരൂപം ഗ്രാഹ്യം അഗ്രാഹ്യമിതി ച സ്വ 
സ്വരൂപ വ്യതിരിക്ത മായാമയ ബുദ്ധിന്ദ്രിയ ഗോചര 
ജഗത്‌ സത്യ ത്വ ചിന്തനമഗ്രാഹ്യം സംന്യാസീതി ച 
സര്‍വധര്‍മ്മാന്‍ പരിത്യജ്യ നിര്‍മ്മമോ നിംഹങഅകാര 
ഭൂത്വാ ്രഹ്മേഷ്ടം ശരമുപഗമ്യ തത്വമസി, അഹം 
ബ്രഹ്മാസ്മി, സര്‍വം ഖല്വിദം ബ്രഹ്മ നേഹനാ 
നാസ്തി കിഞ്ചന ഇത്യാദി മഹാവാക്യാര്‍ത്ഥാനു ഭവ 
ജ്ഞാനാത്‌ ബ്രഹ്മ വാഹമസ്മീതി നിശ്ചിത്യനിര്‍വി 
കല്പ സമാധിതാ സ്വതന്രത്രോ യതിശ്ചരതി 


സംന്യാസീ സമുക്തഃ സഃ പൂജ്യഃ സയോഗീ സപരമാ 
ഹസോ അവധുതഃ സ ബ്രാഹ്മണ ഇതി. ഇദം നിരാ 
ലംബോപനിഷദം യോ/ധീതേ ഗുര്‍വനു ഗ്രഹതം 
സോ/ഗ്നി പുതോ ഭവതി സ വായു പുതോ ഭവതി സ 
ന പുനരാവര്‍ത്തതേ പുനര്‍നാഭി ജായത ഇത്യുപനി 
ഷത്‌. 

ഉപാസ്യാദികളുടെ നിര്‍വചനം ഉപാസ്യന്‍ - ഉപാസിക്കു 
വാന്‍ യോഗ്യമായ ഏകവസ്തുവിനെ സകലശരീരങ്ങളിലും 
ഉള്‍ക്കൊളളുന്ന ചൈതന്യസ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപി 
ക്കാന്‍ സഹായിക്കുന്ന ഗുരുവാണ്‌ ഉപാസ്യന്‍. 


ശിഷ്യന്‍ - ജ്ഞാനം ലഭിച്ച്‌ സംസാരമാകുന്ന 
അജ്ഞാനം നശിച്ച്‌ അഗാധജ്ഞാനരൂപത്തില്‍ അവശേഷി 
ക്കുന്ന ബ്രഹ്മം ഏതൊന്നാണോ അതാണ്‌ ശിഷ്യന്‍. 


വിദ്വാന്‍- സര്‍വാന്തര്യാമിയായ ആത്മാവിന്റെ ജ്ഞാന 
സ്വരൂപമറിയുന്നവനാണ്‌ വിദ്വാന്‍. മൂഡന്‍- കര്‍ത്തൃത്വാദി അഹ 
ങ്കാരഭാവത്തില്‍ ആരൂഡനായവനാണ്‌ മൂഡന്‍. ആസുരി- 
ബ്രഹ്മാവ്‌ വിഷ്ണു മഹേശ്വരന്‍ എന്നിവരുടെ ഐശ്വര്യം ലഭി 
ക്കണമെന്ന മോഹത്താല്‍ ഉപവാസം, ജപം, അഗ്നിഹോത്രം 
എന്നിവയാല്‍ അന്തരാത്മാവിനെ ദുഃഖിപ്പിക്കുകയും രാഗദ്വേഷ 
ഹിംസാ ദംഭാദി ദുര്‍ഗുണങ്ങളോടെ തപസ്സനുഷ്ഠിക്കുകയും 
ചെയ്യുന്നവാണ്‌ ആസുരി. തപം - “ബ്രഹ്മമാണ്‌ സത്യം, ജഗത്ത്‌ 
മിഥ്യയാണ്‌” എന്ന ജ്ഞാനത്താല്‍ ബ്രഹ്മാദികളുടെ ഐശ്വ 
ര്യം നേടണമെന്നുള്ള സങ്കല്പം നശിപ്പിക്കുന്നതാണ്‌ തപം. 
പരമപദം- പ്രാണന്‍, ഇന്ദ്രിയം, മനസ്സ്‌ എന്നിവയില്‍ നിന്നെല്ലാം 
ഭിന്നവും സച്ചിദാനന്ദസ്വരൂപവും നിതൃമുക്തവുമായ ബ്രഹ്മ 
സ്ഥാനമാണ്‌ പരമപദം, ഗ്രാഹ്യം, ദേശം, കാലം, വസ്തു ഇവ 
യുടെ പരിച്ഛേദരഹിതമായ ചിന്മാത്രസ്വരൂപമാണ്‌ ഗ്രാഹ്യം; 
അഗ്രാഹ്യം- ആത്മസ്വരുപത്തില്‍ നിന്നും ഭിന്നമായ മായയാല്‍ 
സങ്കല്പിതവും ബുദ്ധി, ഇന്ദ്രിയം തുടങ്ങിയവ വിഷയരൂപ 
മായ പ്രപഞ്ചത്തെ സത്യമെന്ന്‌ കരുതുന്നതും, സംന്യാസി - 
എല്ലാ ധര്‍മ്മങ്ങളോടുമൊപ്പം അഹങ്കാരം, മമത എന്നിവ 
വെടിഞ്ഞു ബ്രഹ്മത്തെ ശരണം പ്രാപിക്കുകയും “തത്വമസി” 
“അഹംഡ്രഹ്മാസ്മി” സര്‍വം ഖല്വിദം ബ്രഹ്മനേഹനാ 
നാസ്തി കിഞ്ചന എന്നീ മഹാത്വാക്യ ചതുഷ്ടയങ്ങള്‍ മുഖേന 
നിര്‍വികല്പ സമാധിയില്‍ അവസ്ഥിതനാകുകയും സ്വന്തത 
ന്ത്രനായ യതിയെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നവനാണ്‌ 
സംന്യാസി. അവന്‍ തന്നെയാണ്‌ മുക്തന്‍. അവന്‍ തന്നെ 
യോഗി. അവന്‍ തന്നെ പരമഹംസനും അവധുതനും ബ്രഹ്മ 
ജ്ഞാനിയും. 


ഈ നിരാലംബോപനിഷത്തു ഗുരുകൃപയാല്‍ അധ്യ 
യനം ചെയ്യുന്നവന്‍ അഗ്നിയെപോലെയും വായുവിനെപ്പോ 
ലെയും പരിശുദ്ധനായിത്തീരുന്നു. അവന്‍ വീണ്ടും ഗ്രപഞ്ച 
ത്തില്‍ വരുന്നില്ല. അവന്‍ പുനരാവര്‍ത്തനമില്ല. എന്ന്‌ ഉപനി 
ഷത്ത്‌ അഭിപ്രായപ്പെടുന്നു. 


നിരാലംബോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


I 


K 


പ ങൃര്‍വാണേോാപണ്ഘത്ത്‌ ൭ 


ഓം വാങ്‌ മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ 
വാചി പ്രതിഷ്ഠിതമാവിരാവിന്‍ ഏധി വേദസ്യ വ 
ആണീസ്ഥാഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധി 
തേനാ ഹോരാത്രാത്സംദധാമി. ഭൂതം വദിഷ്യാമി, സത്യം 
വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം 
അവതു വക്താരം ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കണേ. മനസ്സ്‌ 
വാക്കില്‍ സ്ഥിരമായിരിക്കണേ. സ്വയം പ്രകാശാത്മാവേ, 
അങ്ങു എന്റെ മുന്നില്‍ പ്രതൃക്ഷമാകണേ. വാങ്‌ മനസ്സുകളെ 
നിങ്ങള്‍ രണ്ടുപേരും എന്റെ വേദജ്ഞാനത്തിനാധാരമാണ്‌. 
അതിനാല്‍ എന്റെ വേദാധ്യയനത്തെ നശിപ്പിക്കരുത്‌. എന്റെ 
ദിനരാത്രങ്ങള്‍ ഈ വേദാഭ്യാസത്തില്‍ ചിലവഴിക്കപ്പെടുന്നു. 
ഞാന്‍ മാനസികമായും വാചികമായും സത്യം പറയാം. എന്നെ 
രക്ഷിക്കുക. വക്താവിനെ രക്ഷിക്കുക. ഓം ശാന്തി ശാന്തി 
ശാന്തി 


1. അഥ നിര്‍വാണോപനിഷദം വ്യാഖ്യാസ്യാമഃ പരമ 
ഹംസോ ഹം പരിര്വാജകാഃ പശ്ചിമലിംഗാഃ മന്മഥ 
ക്ഷേത്രപാലാഃ ഗഗനസിദ്ധാന്തഃ അമൃതകല്ലോ ലനദീ 
അക്ഷയം നിരഞ്ജനം നിസ്സംശയ ജൂഷിഃ നിര്‍വാണോ 
ദേവതാ നിഷ്കല പ്രവ്ൃത്തിഃ നിഷ്കേവലജ്ഞാനം 
ഉനര്‍ധ്വാമ്നായഃ നിരാലംബപീഠഃ സംയോഗദീക്ഷാ 
വിയോഗപദേശഃ ദീക്ഷാസന്തോഷപാനം ച ദ്വാദശാദി 
ത്യാവലോകനം വിവേകരക്ഷാ കരുണൈവ കേളിഃ 
ആനന്ദമാലാ ഏകാന്ത ഗുഹായാം മുക്താസനസുഖ 
ഗോഷ്ഠീ അകല്പിത ദിക്ഷാശീ ഹംസാചാരഃ സര്‍വ 
ഭൂതാന്തര്‍വര്‍ത്തി ഹംസ ഇതി പ്രതി പാദനം ധൈര്യ 
കന്ഥാം ഉദാസീനകൌപീനം വിചാരദണ്ഡഃ ബ്രഹ്മാ 
വലോകയോഗപട്ടഃ ശ്രിയാം പാദുകാഃ പരേച്ഛാചരണം 
കുണ്ഡലിനിബന്ധഃ പരാവപവാദമുക്തോ ജീവന്മുക്തഃ 
ശിവയോഗ നിദ്രാ ചഖേചരീമുദ്രാ ച പരമാനന്ദി 


അനന്തരം നിര്‍വാണോപനിഷത്ത്‌ വിശദീകരിക്കാം. 
ഞാന്‍ പരമഹംസനാണ്‌. പരിവ്രാജകന്മാര്‍ പശ്ചിമലിംഗത്തോടു 
ചേര്‍ന്നവരും കാമം നിരോധിക്കുന്നതില്‍ ക്ഷേത്രപാലകര്‍ക്ക്‌ 
തുല്യരുമാകുന്നു. അവരുടെ സിദ്ധാന്തം ആകാശത്തിനൊപ്പം 
നിര്‍മ്മലമാണ്‌. ആത്മരൂപമാകുന്നു. അവരുടെ നദി അക്ഷ 
യവും നിര്‍ലേപവുമാണ്‌. നിസ്സംശയമായ ആത്മാവാണ്‌ അവ 
രുടെ സ്വരൂപം. സംശയരഹിതമായ ആത്മാവാണ്‌ അവരുടെ 
വന്ദ്യനായ ജുഷി നിര്‍വാണം തന്നെ അവരുടെ ദേവന്‍. 
ജ്ഞാനം സര്‍ വോപാധിവിനിര്‍മ്മുക്തമാകുന്നു. ഉന്നതസ്ഥി 
തിക്കുവേണ്ടിയാണ്‌ അവരുടെ അഭ്യാസം. അവരുടെ ആസനം 
ആശ്രയരഹിതമാണ്‌. പരമാത്മാവുമായുള്ള സായൂജ്യമാണ്‌ 
അവരുടെ ദീക്ഷ. സംസാരമോചനമാണ്‌ ഉപദേശം. പഠനമെ 
ന്നത്‌ ദീക്ഷ സ്വീകരിച്ച്‌ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്‌. 


ദ്വദശാദിതൃന്മാരെ അവര്‍ കാണുന്നു. അവര്‍ വിവേകം 
പുലര്‍ത്തുന്നു. അവരുടെ കളികള്‍ കരുണമാത്രം അവരുടെ 
സഭ ഏകാന്തതയില്‍ ഉചിതമായ ആസനം രചിച്ചിരിക്കുകയാ 
ണ്‌. സ്വയം പാകം ചെയ്യാതെ ഭിക്ഷയില്‍നിന്നും കിട്ടുന്നത്‌ 
ഭക്ഷിക്കുന്നു. ഹംസത്തെപ്പോലെയാണ്‌ കര്‍മ്മം. സകലപ്രാ 
ണികളുടെയും ഉള്ളിലെ ആത്മാവു തന്നെ ഹംസം. ധൈര്യ 
മാണ്‌ അവരുടെ ഉടുതുണിയായ ജീര്‍ണ്വസ്ത്രം. കൌപീനം 
കൊണ്ട്‌ തൃപ്തിപ്പെടുന്നു. ചിന്തയും ദണ്ഡവുംപ പാദുകയും 
ബ്രഹ്മദര്‍ശനം യോഗപട്ടം ഇവയുമാണ്‌ സമ്പത്ത്‌. അവര്‍ ചെരി 
പ്പുമാല പോലെ നിസ്സാരമായി കരുതുന്നു. പരമാത്മാവിന്റെ 
ഇച്ഛയാണ്‌ അവരുടെ ആചരണം. അവരുടെ ബന്ധം കുണ്ഡ 
ലിനിയാണ്‌. പരനിന്ദാരഹിതനായ യോഗി ജീവന്മുക്തനായി 
ത്തീരുന്നു. പരാത്പരനുമായുള്ള സായൂജ്യമാണ്‌ നിദ്ര. അവന്‍ 
ഖേചരീമുദ്ര വഹിക്കുന്നു. പരമാനന്ദ പൂര്‍ണ്ണനാണവന്‍. 


2. നിര്‍ഗ്ഗതഗുണത്രയം വിവേകലഭ്യം മനോവാഗഗോ 
ചരം അനിത്യം ജഗജ്ജനിതം സ്വപ്നജഗഭദ്രഗജാദി 
തുല്യം തഥാ ദേഹാദിസംഘാതം മോഹഗുണജാലക 
ലിതം തരദജ്ജുസര്‍പ്പവത്‌ കല്പിതം വിഷ്ണുവിധ്യാ 
ദിശതാഭിധാനലക്ഷ്യം അങ്കുശോ മാര്‍ഗ്ഗഃ ശൂന്യം ന 
സങ്കേതഃ പരമേശ്വര സത്താ സത്യസിദ്ധയോഗാ മഠഃ, 
അമരപദം തദ്‌ സ്വരൂപം ആദിബ്രഹ്മസ്വ സംവിത്‌ 
അജപാ ഗായത്രീ വികാരദണ്ഡോധ്യേയഃ, മനോനിരോ 
ധിനി കന്ഥാ യോഗേന സദാ നന്ദസ്വരൂപദര്‍ശനം, ആന 
ന്ദഭിക്ഷാശീ മഹാശ്മശാനേപ്യാനന്ദഃ, വനേ വാസഃ, 
ഏകാന്തസ്ഥാനം ആനന്ദമഠ ഉന്മന്യവസ്ഥാ, ശാരദാ 
ചേഷ്ടാ ഉന്മനീ ഗതിഃ നിര്‍മ്മലഗാത്രം, നിരാലംബപീഠം 
അമരകല്ലോ ലാനന്ദ്രകിയാ പാണ്ഡരഗഗനം മഹാസി 
ദ്ധാന്തഃ, ശമദമാദി ദിവൃശക്ത്യാചരണേ ക്ഷേത്രപാത്ര 
പടുതാ പരാപരസംയോഗഃ താരകോപദേശഃ അദ്ദൈ 
തസദാനന്ദോ ദേവതാ നിയമാഃ സ്വാന്തരിന്ദ്രിയനിഗ്രഹഃ 
ഭയമോഹശോകക്രോധ സ്ത്യാഗഃ പരാവരൈക്യരസ്വാ 
സ്വാദനം അതിയാമകത്വനിര്‍മ്മലശക്തിഃ സ്വപ്രകാശ 
ബ്രഹ്മതത്വേ ശിവ ശക്തി സമ്പുടിത പ്രപഞ്ചഛേദനം 
തഥാ പ്രതാ ക്ഷാക്ഷികമണ്ഡലു ഭാവാഭാവദഹനം 
ബിശ്രത്യാകാശധാരം ശിവം തുരീയം യജേഞാപവീതം 
തന്മയാ ശിഖാ ചിന്മയം ചോത്സൃഷ്ടി ദണ്ഡം 
സന്തതാക്ഷി കമണ്ഡലും കര്‍മ്മനിര്‍മ്മൂലനം കന്ഥാ. 
മായാമമതാഹങ്കാര ദഹനം ശ്മശാനേ അനാഹതാംഗി 
നിസ്ത്രൈഗുണ്യസ്വരുപാനുസന്ധാനം സമയഃഭ്രാന്തി 
ഹരണം കാമാദിവൃത്തി ദഹനം കാഠിന്യ ദൃഡകൌ 
പീന ചീരാജിനവാസഃ അനാഹത മന്ത്ര അക്രിയൈവ 
ജുഷ്ടം സ്ധേച്ഛാചാര സ്വസ്വഭാവോ മോക്ഷഃ പരം 
ബ്രഹ്മപ്നവദാചരണം ബ്രഹ്മചര്യശാന്തി സംഗ്രഹണം 
ബ്രഹ്മചര്യാശ്രമേ /ധീതൃവാനപ്രസ്ഥാശ്രമേളധീത്യ 


I 


ff 


സര്‍വസംവിന്യാസം സംന്യാസം അന്തേരബഹ്മാഖ 
ണ്ഡാകാരം നിത്യം സര്‍വസംദേഹനാശനം. ഏത 
ന്നിര്‍വാണദര്‍ശനം ശിഷ്യം പുത്രം വിനാ ന ദേയം 
ഇത്യുപനിഷത്‌. 


ത്രിഗുണരഹിതവും വിവേകലഭ്യവുമാണ്‌ ബ്രഹ്മം അത്‌ 
മനോവാഗഗോചരമാണ്‌ അതില്‍ ജനിച്ചിട്ടുള്ളവന്‍ സ്വപ്നപ്ര 
പഞ്ചം പോലെയും ആകാശ ഗജത്തെ പോലെയും മിഥ്യയാ 
ണ്‌. അതുപോലെ ഈ ദേഹാദികള്‍ മോഹഗുണയുക്തമാകു 
ന്നു. ഇതെല്ലാം കയര്‍ കണ്ട്‌ പാമ്പാണെന്നു തെറ്റിദ്ധരിക്കുന്ന 
തുപോലെ മിഥ്യയാണ്‌. വിഷ്ണു, ര്രഹ്മാവു തുടങ്ങിയ അനേ 
കശതം നാമങ്ങളോടുകൂടിയ ബ്രഹ്മമാണ്‌ ലക്ഷ്യം ഇന്ദ്രിയാദി 
കളില്‍ കടിഞ്ഞാണിടുകയാണാവശ്യം. ശൂന്യം എന്ന സങ്കേത 
മല്ല പരമേശ്വരന്റെ സത്തയാണ്‌ സത്യം. സ്വരൂപം സന്യാസി 
യുടെ മഠവും അമരപദവുമാണ്‌. ഞാന്‍ പരബ്രഹ്മം തന്നെ 
എന്നതാണ്‌ സന്യാസിയുടെ ധ്യേയം. അജപയാണ്‌ ഗായ്ത്രി. 
വികാരങ്ങളെ നിയന്ത്രിക്കുകയാണ്‌ ലക്ഷ്യം. മനോനിഗ്രഹമാണ്‌ 
കന്ഥ. സന്യാസികള്‍ യോഗത്താല്‍ എപ്പോഴും ആനന്ദസ്വ 
രൂപം ദര്‍ശിക്കുന്നു. ആനന്ദമാകുന്ന ഭിക്ഷ ഭുജിക്കുന്നു. മഹാ 
ശ്മശാനത്തിലും സുന്ദരവനത്തിലെന്നോണം വസിക്കുന്നു. 
ഏകാന്തതയാണ്‌ നിവാസസ്ഥാനം. ആനന്ദം തന്നെ മഠം. 
ചാഞ്ചല്യമെന്യേ കര്‍മ്മം ചെയ്യുന്നു. ശരീരം നിര്‍മ്മലമാണ്‌. 
നിരാശ്രയസ്ഥിതിയാണ്‌ ആസനം. ആനന്ദമാണ്‌ ക്രിയ. പര 
മാത്മാവാണ്‌ അവരുടെ ആകാശം. ആത്മാവുതന്നെ സിദ്ധാ 
ന്തം. ശമദമാദികളാണവലംബം. പരബ്രഹ്മ സായൂജ്യമാണ്‌ രസാ 


സ്വാദനം. താരക ബ്രഹോമപദേശം ചെയ്യുന്നു. അദ്വൈത സദാ 
ന്ദനാണ്‌ അവരുടെ ദേവന്‍. ഇന്ദ്രിയ നിഗ്രഹമാണ്‌ നിയമം. 

ഭയമോഹാദികളുടെ ത്യാഗമാണ്‌ ലക്ഷ്യം. അനിയാമകത്വമാണ്‌ 
നിര്‍മ്മലശക്തി. സ്വയം പ്രകാശമായ ബ്രഹ്മതത്വത്തില്‍ ശിവ 

ശക്തിയാല്‍ സ്ഫുടിതമായ പ്രപഞ്ചത്തെ അവര്‍ ഛേദിക്കു 

ന്നു. ഇന്ദ്രിയ ദര്‍ശനമാണ്‌ കമണ്ഡലു, ഭാവാഭാവത്തെ ഭസ്മീ 

കരിക്കാന്‍ ആകാശമാകുന്ന ആധാരം ധരിക്കുന്നു. തുരീയ 

ബ്രഹ്മമാണ്‌ യജേഞാപവീതം. അതു തന്നെ ശിഖ. പ്രപഞ്ച 

ത്യാഗമാണ്‌. ദണ്ഡം, ്രഹ്മദര്‍ശനമാണ്‌ കമണ്ഡലു. കര്‍മ്മ 

നിര്‍മ്മൂലനമാണ്‌ കന്ഥ, മായ, മമത, അഹങ്കാരം എന്നിവയെ 

ഭസ്മീകരിക്കാന്‍ ശ്മശാനത്തില്‍ തുറന്ന ശരീരത്തോടെ വസി 
ക്കുകയാണ്‌ അവരുടെ നിയമം. ്രിഗുണ രഹിതമായ സ്വരൂ 

പത്തെ അനുസന്ധാനം ചെയ്യുന്നതില്‍ സമയം ചിലവഴിക്കു 

ന്നു. കന്ഥമൃഗചര്‍മ്മം എന്നീ രൂപത്തിലുള്ള വസ്ത്രം ധരി 

ക്കുന്നു. അനാഹതനാദുരുപമായ മന്ത്രം ജപിക്കുന്നു. സ്വേച്ഛാ 
ചാരപരമായ ആത്മസ്വഭാവം സംരക്ഷിക്കുന്നത്‌ മോക്ഷമായി 
കരുതുന്നു. ബ്രഹ്മചര്യത്താല്‍ ശാന്തി നേടുന്നു. ബ്രഹ്മചര്യ 

ത്തിലെന്നപോലെ വാനപ്രസ്ഥാശ്രമത്തിലും അധ്യയനം നിര്‍വ 
ഹിച്ച്‌ ജഞാനസംയുക്തനായി സന്യാസം സ്വീകരിക്കുന്ന 

താണ്‌ ശരിയായ സന്യാസം. ഒടുവില്‍ ബ്രഹ്മരൂപത്തിലുള്ള 

അഖണ്ഡാകാശത്തില്‍ സ്ഥിതി ചെയ്യും. അതോടൊപ്പം സംശ 

യങ്ങള്‍ അകന്ന്‌ നിര്‍വാണം പ്രാപിക്കുന്നു. ശിഷ്യനോ 

പുത്രനോ അല്ലാതെ മറ്റാര്‍ക്കും ഇത്‌ ഉപദേശിക്കേണ്ടതില്ല 

എന്ന്‌ ഈ ഉപനിഷത്ത്‌ അനുശാസിക്കുന്നു. 


നിര്‍വാണോപനിഷത്ത്‌ സമാപിച്ചു. 


 ങിുലരൂദ്രോപണഘത്ത്‌ ൭ 
യ 


അപശ്യംത്വാവരോഹന്തം 1 
ദിവിതഃ പൃഥിവീമഹഃ 1 
അപശ്യം യുദ്രമത്സ്യന്ത 1 
നീലഗ്രിവം ശിഖണ്ഡിനം I 
ദിവ ഉഗ്രോത്രാരുക്ഷത്‌ 1 
്രത്യസ്ഥാത്‌ ഭ്രമ്യാമധി I 
ജനാസഃ വശ്യതേമം 1 
നീലഗ്രിവം വിഹോലിതം 1 
ഏഷ ഏത്യ വീരഹാ 1 
രുദ്രോ ജലാസഭേഷജീ 1 


ത്രിവ്യേക്ഷോമുനീനശ 1 


ദാദീകാരോഫ്യേതു തേ 1 
നമസ്തേ ഭവഭാവായ 1 
നമസ്തേ ഭവന്യവ 1 

നമസ്തേ അസ്തു ബാഹുഭ്യാ I 
മൃതോ ത ഇഷവേ നമഃ 1 
യാമിഷു ഗിരശന്ത ഹസ്തേ 1 
ബിഭഷ്യയം സ്തവേ 1 

ശിവാം ഗിരിത്ര താം കുരു 1 
മാഹിം പീഃ പുരുഷം ജഗത്‌ 1 
ശിവേന വചസാത്വാ 1 


ഗിരിശാച്ഛാവദാമസി I 


യഥാനഃ സര്‍വമിജ്ജഗ 1 
ദയക്ഷ്മം സുമനാ അസത്‌ I 
യാത ഇയുഃ ശിവതമാ I 
ശിവ ബഭൂവ തേ ധനു 1 
ശിവാ ശരവ്യായാ തവ 1 
തയാ നോ മൃധ ജീവസേ 1 
യാ തേ രുദ്ര ശിവാധന 1 
രഘോരാ പാപനാശിനീം 1 
തയാനസ്തന്മാശാതപയാ I 
ഗിരി ശാന്തദിരാക്രശത്‌ 1 
സതയസ്താവ്രോ അരുണ I 
ഉത ബഭു വിലോഹിതഃ 1 
യേ ചേ മേ രുശ്രാ അഭിതോ 1 


വിക്ഷു ശ്രിതാ സഹ്രസാശഃ 


ഹേ നീലകണ്ഠ, തന്റെ ദിവ്യമായ ധാമത്താല്‍ ഭൂമണ്ഡല 
ത്തില്‍ അവതരിച്ചതു നിമിത്തം ഞങ്ങള്‍ക്ക്‌ അങ്ങയെ 
കാണാന്‍ കഴിഞ്ഞു. തന്റെ ഭീകരമായ രുദ്ര രൂപത്തോടു കൂടി 
മയില്‍പീലികളുടെ കിരീടമണിഞ്ഞു ഈ ജഗത്തില്‍ 
ആവിര്‍ഭൂതനായി; ഇവിടെയുളള ദുഷ്ടന്മാരെ സംഹരിച്ചു. 
അവിധം അങ്ങയെ ഞങ്ങള്‍ക്ക്‌ കാണാന്‍ കഴിഞ്ഞു. 


ജനങ്ങളെ ഈ ഭഗവാന്‍ നീലകണ്ഠന്‍ നല്ല രക്തവര്‍ 
ണ്ണമാണ്‌. അദ്ദേഹത്തെ ദര്‍ശിക്കുക. ഈ ഭഗവാന്‍ രുദ്രന്‍ 
തന്നെയാണ്‌.ജല സമ്പന്നങ്ങളായ ഓഷധികളില്‍ നില കൊണ്ട്‌ 
രോഗരൂപികളായ പാപങ്ങളെ നശിപ്പിക്കുന്നത്‌ ഇദ്ദേഹം 
ജീവികളുടെ പ്രാണനാകുന്നു. അമംഗളങ്ങള്‍ അകറ്റുന്നതി 
നും ആഗ്രഹിച്ചത്‌ സാധിക്കുന്നതിനും അദ്ദേഹം നിങ്ങളുടെ 
അടുത്ത്‌ പ്രതൃക്ഷപ്പെടുവാനിടയാകട്ടെ. 


ഭഗവാന്‍ രുദ്ര, അങ്ങയുടെ ക്രോധത്തിന്‌ ഞങ്ങളുടെ 
നമസ്കാരം. ഭഗവാനായ ഭവ, അങ്ങയുടെ ക്രോധാവേശത്തി 
ന്‌ നമസ്കാരം. ഭഗവാനായ നീലകണ്ഠ, അങ്ങയുടെ ഭൂജ 
ങ്ങള്‍ക്കും ഭുജങ്ങളില്‍ വിരാജിക്കുന്ന ശരങ്ങള്‍ക്കും 
നമസ്കാരം കൈലാസവാസിനു, അങ്ങ്‌ പര്‍വതത്തിലാണ്‌ 
വസിക്കുന്നതെങ്കിലും സകലര്‍ക്കും ക്ഷേമമരുളുന്നു. അങ്ങ്‌ 
ദുഷ്ടനിഗ്രഹത്തിനുപയോഗപ്പെടുത്തുന്ന ബാണം ഞങ്ങളുടെ 
മംഗളത്തിന്‌ ഉതകുമാറാക്കുക. 


കൈലാസവാസിയായ പരമേശ്വര, ഞങ്ങള്‍ അങ്ങയെ 
സ്തുതിക്കട്ടെ. അങ്ങനെ ചെയ്താല്‍ ലോകമെല്ലാം 
അനുകൂലവും ദുഃഖവിമുക്തവുമായിത്തീരും. അങ്ങയുടെ 
ബാണങ്ങള്‍ മംഗളദായകങ്ങളാണ്‌. അതുപോലെ വില്ലും 
ഞാണും മംഗളമയമാണ്‌. അങ്ങ്‌ ഈ ബാണങ്ങളാല്‍ ജീവിതം 
നല്‍കുന്നു. 


ഭഗവാന്‍, രുദ്ര, അങ്ങ്‌ പര്‍വതത്തില്‍ നിവസിക്കുന്നു 
വെങ്കിലും സകലര്‍ക്കും മംഗളം നല്‍കുന്നു. ഞങ്ങള്‍ക്ക്‌ 
പ്രകാശം നല്‍കുക. ചുമപ്പും താര്മവും കപിലവും ഇങ്ങനെ 


ദ്വിതീയഖണ്ഡം 


പലവര്‍ണ്ണങ്ങള്‍ ചേര്‍ന്ന അങ്ങയെ ഞങ്ങള്‍ ത്ത 


അപശ്യം ത്വാവരി ഹന്ത 1 
നീലഗ്രീവം വിലോഹിതം 1 
ഉത ത്വാ ഗോപാ അദശ I 
ന്നുത ത്വോദഹാര്യഃ 1 

ഉത ത്വാ വിശ്വ ഭൂതാനി 1 
തസ്മൈ ദൃഷ്ടായ തേ നമഃ I 
നമോ അസ്തു നീലശിഖ 1 
ണ്ഡായ സഹ്രസാക്ഷായ വ്രജിണേ 1 
അഥോ യേ അസ്യ സത്വാന 1 
തേഭ്യോഹമകരം നമഃ 1 
തമാംസി ത ആയുധ 1 
യാനതതായ ധൃഷ്ണവേ 1 
ഉമാഭ്യാം തവ ധന്മിനേ 1 
്രമുഞ്ച ധന്മന സ്വമുഭയോ I 
രാത്രി യോര്‍ജ്ജ്യാം 1 
യാശ്ചന്തേ ഹന്ത ഇഷവ 1 
പരാതാ ഭഗവോ വപുഃ 1 
അവതത്ൃയ ധനുസ്ത്വം 1 
സഹ്രസാക്ഷാ ശതേഷുവേ I 
നിശീര്യ ശധ്യാനാം സുഖീ 1 
ശിവോ നഃ ശംഭുരാഭരഃ 1 
വിജ്യ ധനു ശിഖണ്ഡിനീ 1 
വിശല്യോ ബാണവാന്‍ ഉത 1 
അനേശന്നാസ്യേഷവ I 
ആഭുരസ്യ നിഷങ്ഗധ? 1 
പരിതേ ധന്വനോഹേതി I 
രസ്മാസ്പൃണവതു വിശ്വത 1 
അഥോയ ഇഷുധിസ്ത വാരേ 1 
അസ്മിന്‍ നിധേഹിതം I 

യാ തേ ഹേതിര്‍മോ ദുഷ്ടമ 1 
ഹ തേ ബഭൂവ തേ ധന! 
തയാ ത്വം വിശതോ അസ്മാ 1 
നയക്ഷ്മയാ പാരം ഭുജ I 
നമോ അസ്തു സര്‍പ്പേഭ്യോഃ I 
യേ കേ ച പൃഥിവീ മനു 1 

യേ അന്തരീക്ഷയേ കേ ച പൃഥിവീമനു 1 


യേ അന്തരീക്ഷ യേ ദിവി [ 


തേഭ്യഃ സര്‍പ്പേഭ്യോ നമഃ I 


യേ ചാഭിരോചനേ ദിവി യേ [I 
ച സൂര്യസ്യരശ്മാഷു 1 
യേഷാമപ്സു സദസ്കൃത 1 
തേഭ്യഃ സര്‍പ്പേഭ്യോ നമഃ 1 

യാ ഇഷവോ യാതുധാനാനാം 1 
യേ വാ വനസ്പതീനാം 1 

യേ വാ അവടേഷു യേ 


തേ തേഭ്യോ സര്‍പ്പേഭ്യോനമഃ 1 


ഏറെ ചുവപ്പു നിറമുളള നീലകണ്ഠേശ്വര, അങ്ങ്‌ 
ഭൂമിയില്‍ അവതരിക്കുന്നതായി ഞങ്ങള്‍ കണ്ടു. അങ്ങയുടെ 
ഈ അവതാരം കണ്ടവരില്‍ ഗോപന്മാരും ഗോപികളും പെടു 
ന്നു. അങ്ങയുടെ ഈ അവതാരം കണ്ടവരില്‍ ഗോപികള്‍ക്കും 
പ്രയാസമാണ്‌. എന്നാല്‍ അവതാരം പൂര്‍ണ്ണമായാല്‍ സകലര്‍ 
ക്കും അങ്ങയെ കാണാന്‍ സാധിക്കും. അങ്ങയുടെ ഈ 
കൃഷ്മസ്വരൂപത്തിന്‌ നമസ്കാരം. മയില്‍പീലി ധരിക്കുന്ന 
പ്രഭോ,ഞങ്ങള്‍ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങു തന്നെ 
യാണ്‌ ശക്തിശാലിയായ ഇന്ദ്രന്‍ ഭക്തന്മാര്‍ക്ക്‌ അങ്ങ്‌ സഹ 
ര്സാക്ഷനായി പ്രതൃക്ഷപ്പെടുന്നു. അങ്ങയോടൊപ്പം വന്ദി 
ക്കാന്‍ യോജിച്ചവരാകുന്നു. 


പ്രഭോ, അങ്ങയുടെ ആയുധങ്ങള്‍ക്ക്‌ നമസ്കാരം. 
അതിശക്തങ്ങളായഅവ ഇപ്പോള്‍ ശാന്തങ്ങളാണ്‌. അങ്ങയുടെ 
ധനുസ്സിനിതാ നമസ്കാരം. അങ്ങ്‌ തന്റെ വില്ലിന്റെ ഞാണ്‌ 
ശത്രുക്കളുടെ നേര്‍ക്കും്രയോഗിക്കാതിരിക്കുക. അങ്ങ്‌ 
ബാണങ്ങള്‍ ആവനാഴിയിലിട്ട്‌ എത്രയും മംഗളകരമായ 
സമയ ശിവ രൂപത്തില്‍ ഞങ്ങള്‍ക്ക്‌ ദര്‍ശനം നല്‍കിയാലും. 


ഹേ സഹ്രസാക്ഷ, അങ്ങ്‌ നൂറുനൂറു ബാണങ്ങള്‍ ഒരേ 
ഘട്ടത്തില്‍ തൊടുത്തുവിടുന്നതിന്‌ ശക്തനാണ്‌. ബാണങ്ങള്‍ 
മൂര്‍ച്ചയുള്ളതാക്കി അങ്ങ്‌ ഞങ്ങളുടെ മംഗളത്തിന്‌ വേണ്ടത്‌ 
ചെയ്യുക. പര്‍വതങ്ങളും പൊടിയാക്കാന്‍ കഴിവുളള തന്റെ 
ബാണങ്ങള്‍ മംഗളത്തിന്‌ ഉപകരിക്കട്ടെ. അങ്ങയുടെ ശരങ്ങള്‍ 
ഞങ്ങളുടെ ക്ഷയ്ക്കാകട്ടെ. 


ഭൂമിയില്‍ കഴിഞ്ഞു കൂടുന്ന സര്‍പ്പങ്ങള്‍ക്ക്‌ നമസ്കാരം. 
ആകാശത്തിലും സ്വര്‍ഗ്ലത്തിലുമുളള സര്‍പ്പങ്ങള്‍ക്ക്‌ 
നമസ്കാരം. സൂര്യന്റെ പ്രകാശ രശ്മികള്‍ പരക്കുന്ന ലോക 
ത്തിലും ജലത്തിലും കഴിയുന്ന സര്‍പ്പങ്ങള്‍ക്കും നമസ്കാരം. 
രാക്ഷസന്മാരുടെ ബാണരുപങ്ങളും മാളങ്ങളില്‍ കഴിയുന്ന 
വയും വനസ്പതികളില്‍ നിവസിക്കുന്നവരുമായ സര്‍പ്പങ്ങള്‍ 
ക്ക്‌ നമസ്കാരം. 


തൃതായഖണ്ഡം 


യഃ സ്വജനോന്നീലഗ്രീവോ I 


വാ സ്വജനാന്‍ ഹരി I 

കല്മാഷ പുച്ഛ മോഷധേ 1 

ജംഭയോതാശ്ചരുന്ധതി 1 

വ്രഭൂശ്ച ഗ്രഭൂ കര്‍ണ്ണശ്വ I 

നീലഗ്രീവശ്ച യഃ ശിവ I 

ശര്‍വേണ നീലകണ്ഠേന 1 

ഭവേന മരുതാ സിതാ 1 

വിരുപാക്ഷേണ ബ്രഭൂണാ I 

വാചം വാദിഷ്യതോ ഹത 1 

സര്‍വ നീല ശിഖണ്ഡം 1 

വീര കര്‍മ്മണി കര്‍മ്മണി I 

ഇമാതയ പ്രാശ ജഹി യേനദം 1 

വിഭജാമഹേ നമോ ഭവായ 1 

നമ ശിവേതി നമഃ സഭാ പ്രപാ I 

ദിനേ യസ്യാശ്വര ദ്വി I 

സര ഗര്‍ദദാവദിതസ്സര I 

തസ്മൈ നീലി ശിഖണ്ഡായ നമഃ Il 

അല്ലയോ ഓഷധികളെ യാതൊരു ഭഗവാന്‍ ശിവന്‍ 

വിശ്വമംഗളത്തിനു വേണ്ടി വിഷം പാനം ചെയ്ത്‌ നീല 
കണ്ഠനായിത്തീര്‍ന്നു യാതൊരാള്‍ തന്റെ ഭക്തന്മാരുടെ 
മംഗളത്തിനായി ഹരിയുടെ രൂപം ധരിച്ചു, ആ നീല 
ശ്മശ്രുവായ കേദാരേശ്വരപ്രഭുവിന്‌, ശാന്തി സ്വരൂപനായ ആ 
ദേവദേവന്‍, സന്തോഷിക്കാന്‍ വേണ്ടത്‌ ചെയ്യുക. ഭഗവാന്‍ 
ശിവന്‍ പിംഗള വര്‍ണ്ണമാര്‍ന്ന ശരീരത്തോടും കര്‍ണ്ണങ്ങളോടും 
കൂടിയവനാണ്‌. അദ്ദേഹം നീലകണ്ഠനാണ്‌. സര്‍പ്പങ്ങള്‍ 
അണിഞ്ഞിരിക്കുന്നു. വിരൂപാക്ഷനായ ഹരന്‍ പലരെയും 
നിഹനിക്കുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന 
മിഥ്യാധാരണ അകറ്റുക. ഈ പ്രപഞ്ചത്തില്‍ കാരണഭൂതനായ 
ഭവന്‍ നമസ്കാരം. സംഹാര കര്‍ത്താവായ രുദ്രന്‍ നമസ്കാ 
രം. നീലമകുടധാരിയും കേദാരേശ്വരനുമായ ഭഗവാന്‍ നമ 


സ്കാരം. ദക്ഷ ഗൃഹത്തിലെ മണ്ഡപം സുശോഭിതമാക്കുന്ന 
കുമാര രൂപനായ ശിവന്‍ നമസ്കാരം. 


യാതൊരു നീല ശിഖണ്ഡാധാരിയില്‍ നിന്നാണ്‌ കുതിര 
കോവര്‍ കഴുത തുടങ്ങിയവയെല്ലാം ഉണ്ടായത്‌ അദ്ദേഹത്തിന്‌ 
നമസ്കാരം. എല്ലാ മണ്ഡപങ്ങളും സുശോഭിതമാക്കുന്ന 
ശിവരൂപനായ സര്‍വനാഥന്‍ വീണ്ടും വീണ്ടും നമസ്കാരം. 


നീലരുദ്രാപനിഷത്ത്‌ സമാപിച്ചു. 


EP 


K 


പ ഞ്ണ്ട്ഹപ്മൃര്‍വതാപ്ട്ണ്യദപണ്ഘഎത്തം 


ശാന്തിപാഠം 


ഓം ഭദ്രാ കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭ്രദം 
പശ്യേ മാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാം 
സസ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യാദായുഃ സ്വസ്തി 
ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വ 
വേദാഃ സ്വസ്തി നഃ താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി 
നോ ബൃഹസ്പതിര്‍ ദധാതു. 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ നല്ലത്‌ കേള്‍ക്കു 
മാറാകണേ. കണ്ണുകള്‍ കൊണ്ട്‌ നല്ലത്‌ കാണാനിടവരണേ. സുദ്യ 
ഡങ്ങളായ അംഗങ്ങളാലും ദേഹത്താലും നിങ്ങളെ സ്തുതിച്ചു 
കൊണ്ട്‌ ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുളള ആയുസ്സു മുഴു 
വന്‍ ഞങ്ങള്‍ അനുഭവിക്കണേ. മഹാ കീര്‍ത്തിമാനായ ഇന്ദ്രന്‍ 
ഞങ്ങള്‍ക്ക്‌ നന്മ കൈവരുത്തണേ. സര്‍വജ്ഞനായ പൂഷാവ്‌ 
ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. അപ്രതിരോധ്യഗതിമാനായ ഗരു 
ഡന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ 
മംഗളം നല്‍കണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം ആപോ വാ ഇദമാസന്‍ സലിലമേവ സ 
്രജാപതിരേകഃ പുഷ്കര പര്‍ണ്ണേ സമഭവത്‌, ത 
സ്യാന്തര്‍മനസി കാമഃ സമവര്‍ത്തത ഇദം സൃജേയമി 
തി. തസ്മാത്‌ തത്‌ പുരുഷോ മനസാ അഭി ഗച്ഛതി, 
തദ്വാചാവദതി തത്‌ കര്‍മ്മണാ കരോതി, തദേഷാ 
ഭ്യൂക്താ കാമസ്തദശ്രേ സമവര്‍ത്തതാധി മനസോ 
രേതഃ പ്രഥമം യദാസീത്‌. സതോ ബന്ധു മസ്തി നിര 
വിന്ദന്‍ ഹൃദിപ്രതീഷ്യ കവയോ മനീഷേതി ഉപൈനം 
തദുപനമിതിയത്‌ കാമോ ഭവതി സ തപോ [f തപ്യത 
സതപസ്തപ്ത്വാ ന ഏതം മന്ത്രരാജം നാരസിംഹമ 
നുഷ്ടുഭമപശ്യത്‌ തേനൈവ സര്‍വമിദമസ്യജത യദിദം 
കിംച തസ്മാത്‌ സര്‍വ മിദമനുഷ്ടുമിത്യാചക്ഷതേ 
യദിദം കിം ച അനുഷ്ടു ഭോ വാ ഇമാനി ഭൂതാനി 
ജായന്തേ അനുഷ്ടുഭാ ജാതാനി ജീവന്തി അനുഷ്ടുഭം 
പ്രയന്ത്യ ഭിസം വിശന്തിത സ്യൈഷാ ഭവതി അനു 
ഷ്ടുപ്‌ പ്രഥമാ ഭവതി അനുഷ്ടുബുത്തമാ ഭവതി വാഗ്വാ 
അനുഷ്ടുപ്‌ വാചൈവ പ്രയന്തി വാചൈവോദ്യന്തി 
പരമാ വാ ഏഷാ ഛന്ദസാം യദ്‌ അനുഷ്ടുബിതി. 


ആദ്യഘട്ടത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ജലരൂപത്തി 
ലായിരുന്നു. എല്ലായിടത്തും ജലം തന്നെയായിരുന്നു. ആ ജല 
ത്തില്‍ ഒരു താമരയിലയില്‍ പ്രജാപതിയായ ബ്രഹ്മാവ്‌ പ്രത്യ 
ക്ഷപ്പെട്ടു. (ബഹ്മാവിന്‌ ലോകസൃഷ്ടിയില്‍ താല്പര്യമുണ്ടായി. 
അദ്ദേഹം മനുഷ്യഭാവനയെ ആദ്യം വാക്കുകൊണ്ട്‌ പറയുക 
യും, പിന്നെ വേര്‍ത്തിരിച്ച പൂര്‍ണ്മമാക്കുകയും ചെയ്തു. അത്‌ 
എല്ലാവര്‍ക്കും അറിയാവുന്നതാണ്‌. അതിനെ സംബന്ധിച്ച്‌ 
ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്‌. പണ്ട്‌ സൃഷ്ടി ഉണ്ടായപ്പോള്‍ കാമനും 


സൃഷ്ടിക്കപ്പെട്ട. ജ്ഞാനികള്‍ തങ്ങളുടെ മനസ്സില്‍ സ്ഥിതചെ 
യ്യുന്ന ആത്മാവിനെ നിരീക്ഷിക്കുന്നു. അവര്‍ കാമദേവനെ 
ആത്മാവിനെ ബന്ധിക്കുന്ന പാശമായികാണുന്നു. ജ്ഞാനിക 
ളുടെ അഭിപ്രായപ്രകാരം പ്രകൃതികാര്യഭൂതമായ മനസ്സില്‍ 
കാമന്‍ ഉദയം കൊള്ളുന്നു സൃഷ്ടിക്കു മുമ്പ്‌ സര്‍വത്ര ജലമാ 
യിരുന്നു. ജലം തന്നെയാണ്‌ ഈ വിശ്വത്തിന്‌ കാരണമായി 
ത്തീര്‍ന്നത്‌. ഈ വസ്തുത അറിയുന്ന ജ്ഞാനി എന്ത്‌ ആഗ്രഹി 
ക്കുന്നുവോ അത്‌ നേടുന്നു. പ്രജാപതി തപസ്സ്‌ ചെയ്തു. അതു 
മുഖേന അദ്ദേഹം അനുഷ്ടുപ്പ്ഛന്ദസ്സില്‍ അവതരിച്ച നരസിഹ 
മന്ത്രരാജാവിനെ പ്രാപിച്ചു. ആ മന്ത്രത്തിന്റെ പ്രഭാവത്താല്‍ 
അദ്ദേഹം ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിച്ചു. അതിനാല്‍ ഈ 
പ്രപഞ്ചം മന്ത്രരാജനായ അനുഷ്ടുപ്പ്മയമെന്ന്‌ പറയുന്നു. ഈ 
അനുഷ്ടുപ്പില്‍ നിന്നാണ്‌ സകല ഭൂതങ്ങളുടേയും ഉല്പത്തി. 
അനുഷ്ടുപ്പിന്റെ പ്രഭാവത്താല്‍ ജീവികള്‍ കഴിഞ്ഞു കൂടുന്നു. 
മരണശേഷം ഈ ലോകം വെടിഞ്ഞു അനുഷ്ടുപ്പില്‍ തന്നെ 
വിലയം പ്രാപിക്കുന്നു. അനുഷ്ടുപ്പ്‌ സമ്പൂര്‍ണ്ണ ലോകത്തെയും 
സൃഷ്ടിക്കുന്നതാണ്‌. വാക്കുകളിലൂടെ മനുഷ്യന്‍ ജന്മമരണ 
ങ്ങള്‍ പ്രാപിക്കുന്നു. അതിനാല്‍ വാക്ക്‌ അനുഷ്ടുപ്പു തന്നെ. ഈ 
അനുഷ്ടുപ്പ്‌ ഛന്ദസ്സ്‌ മറ്റു ഛന്ദസ്സുകളെക്കാള്‍ മഹത്വമുള്ള താണ്‌. 


2. സസാഗരാം സര്‍പവതാം സപ്തദ്വീപാം വസു 
ന്ധരാം തത്‌ സാമ്ന$ പ്രഥമം പാദം ജാനീയാത്‌ യക്ഷ 
ഗന്ധവാപ്സരോഗണസേവിത അന്തരീക്ഷം തത്‌ 
സാമ്നോ ദ്വിതീയം പാദം ജാനീയാത്‌. വസുരുദ്രാ 
ദിത്യൈഃ സര്‍വൈര്‍ദേവൈഃ സേവിതം ദിവം തത്സാ 
മ്നസ്തൃതീയം പാദം ജാനീയാത്‌. ബ്രഹ്മസ്വരൂപം നിര 
ഞ്ജനം പരമവ്യോമ്നികും തത്‌ സാമ്നശ്ചതുര്‍ത്ഥം 
പാദം ജാനീയാദ്യോ ജാനീതേ f സൌ അമൃതത്വം ച 
ഗച്ഛതി ഭൃഗ്യജുഃ സാമാഥര്‍വണശ്ചത്വാരോ വേദാഃ 
സാംഗാഃ സശാഖാശ്ചത്വാരോ പാദാഃ ഭവന്തി. കിം 
ധ്യാനം കിം ദൈവതം കാന്യം. ഗാനി കാനി ദൈവ 
താനി കിം ഛന്ദഃ ക ജഷിരിതി. 


സാഗരങ്ങള്‍ പര്‍വതങ്ങള്‍ സ്പത ദ്വീപങ്ങള്‍ എന്നിവ 
യോടു കൂടിയ പൃഥ്വിയാണ്‌ വിശിഷ്ട മന്ത്രത്തിന്റെ ഒന്നാമത്തെ 
പാദം എന്ന്‌ മനസ്സിലാക്കുക. യക്ഷന്മാരാലും ഗന്ധര്‍വന്മാരാലും 
അപ്സരസ്സുകളാലും സേവതിമായ അന്തരീക്ഷമാണ്‌ രണ്ടാ 
മത്തെ പാദം. വസുക്കള്‍ രുദ്രന്മാര്‍ ആദിത്യന്മാര്‍ മുതലായ ദേവ 
ന്മാരാല്‍ സേവിതമായ ദ്യുലോകമാണ്‌ മൂന്നാമത്തെ പാദം. മായ 
യോടു കൂടാത്തതും പരിശുദ്ധവും പരമമായ വ്യോമത്തോടു 
ചേര്‍ന്നതുമായ ബ്രഹ്മം തന്നെയാണ്‌ നാലാമത്തെ പാദം. ഇവ 
യെപ്പറ്റിയെല്ലാം ഇങ്ങനെ വേണ്ട വിധം അറിയുന്ന ജ്ഞാനി 
അമരത്വത്തെ പ്രാപിക്കുന്നു. ശ്രേഷ്ഠ മന്ത്രത്തിന്‌ നാല്‍ പാദങ്ങ 
ളുണ്ട്‌. ശാഖകളോടും അംഗങ്ങളോടും കൂടി ജക്ക്‌, യജുസ്സ്‌, 
സാമം, അഥര്‍വം എന്നീ നാലു വേദങ്ങളാണ്‌. അവ വിശിഷ്ട 


P 


മന്ത്രം ധ്യാനിക്കേണ്ടതെങ്ങനെയാണ്‌? സാംഗങ്ങളും സശാഖ 
കളുമായ വേദങ്ങളുടെ അംഗങ്ങള്‍ ദേവന്മാര്‍ ഛന്ദസ്സ്‌ ഭൃഷികള്‍ 
ഇവര്‍ ആരെല്ലാമാണെന്ന പ്രശ്നം ഉദയം ചെയ്യുകയുണ്ടായ 


3. സ ഹോവാച പ്രജാപതിഃ സയോഹവൈതത് 
സാവിത്രസ്യാഷ്ടാക്ഷരം പദം ശ്രീയാഭിഷിക്തം തത്‌ 
സാമ്നോംഗം വേദ ശ്രിയാ ഹൈവാഭിഷിച്യതേ സര്‍വേ 
വേദാഃ പ്രണവാദികാസ്തം പ്രണവം തത്‌ സാമ്നോ 
അംഗം വോ സസ്ത്രീന്‍ ലോകാന്‍ ജയതി ചതുര്‍വിം 
ശത്യക്ഷരാ മഹാലക്ഷ്മീര്‍യജുസ്തത്‌ സാമ്നോശ്നം 
വേദ ആയുര്‍ യശഃ കീര്‍ത്തി ജ്ഞാന ഐശ്വര്യവാന്‍ 
ഭവതി. തസ്മാദിദം സാംഗം സാമജാനീയാത്‌ യോ 
ജാനീതേ സോ ! മൃതത്വം ച ഗച്ഛതി സാവിത്രീം 
പ്രണവം യജുര്‍ ലക്ഷ്മീം സ്ത്രീ ശുക്രായ നേച്ഛന്തി 
ച ത്രിംശദക്ഷരം സാമ ജാനീയാദ്യോജാനീതേ സോ 
1 മൃതത്വം ച ഗച്ഛതി. സാവിത്രിം ലക്ഷ്മീം യജ്ജുഃ 
പ്രണവം യദി ജാനീയാത്‌ സ്ത്രീ ശൂദ്ര സമൃതോ f 
ധോ ഗച്ഛതി തസ്മാത്‌ സര്‍വദാനാചഷ്ടേ യദ്യാചഷ്ടേ 
സ ആചാര്യസ്തേ നൈവ സമൃതോ f ധോ ഗച്ഛതി. 


പ്രജാപതിയായ ബ്രഹ്മാവ്‌ പറഞ്ഞു: ശ്രീ ബീജത്താല്‍ അഭി 
ഷിക്തമായ ഗായത്രി മന്ത്രമെന്ന അഷ്ടാക്ഷരീപാദത്തെ ശ്രേഷ്ഠ 
മന്ത്മായ സാമത്തിന്റെ അംഗം തന്നെയെന്നു മനസ്സിലാക്കു 
ന്നവന്‍ ഐശ്വര്യസമ്പന്നനായി ഭവിക്കുന്നു. സകല വേദങ്ങ 
ളുടെ ആദിയില്‍ പ്രയോഗിക്കപ്പെടുന്നത്‌ പ്രണവമാണ്‌. അതു 
കൊണ്ട്‌ പ്രണവത്തെ സാമത്തിന്റെ അംഗം തന്നെയെന്നു കരു 
തുന്ന ജ്ഞാനി മൂന്നു ലോകത്തെയും ജയിക്കുന്നവനായിത്തീ 
രുന്നു. ഇരുപത്തിനാലക്ഷരമുള്ള മഹാലക്ഷ്മീ മന്ത്രം യജുര്‍വേ 
ദത്തിന്റെ സ്വരൂപം തന്നെ. അതിനെ സാമത്തിന്റെ അംഗം തന്നെ 
യെന്നു കരുതുന്ന ജ്ഞാനി യശസ്സ്‌, കീര്‍ത്തി, ജ്ഞാനം, 
ആയുസ്സ്‌ ഐശ്വര്യം എന്നിവ പ്രാപിക്കുന്നു. അംഗങ്ങള്‍ സഹി 
തം സാമവേദം വേണ്ടവിധം അറിയുന്ന വ്യക്തി അമൃതത്വത്തെ 
പ്രാപിക്കുന്നു. അതിനാല്‍ ഈ സാമം അംഗങ്ങള്‍ സഹിതം 
ഗ്രഹിക്കേണ്ടതാണ്‌. പ്രണവം, ഗായത്രി, യജുഃ സ്വരൂപമായ മഹാ 
ലക്ഷ്മീ മന്ത്രം എന്നിവയെ ജ്ഞാനികള്‍ അനധികാരികള്‍ക്ക്‌ 
പറഞ്ഞുകൊടുക്കാറില്ല. എന്തുകൊണ്ടെന്നാല്‍ അങ്ങനെയുള്ള 
വര്‍ അവ മനസ്സിലാക്കിയാലും അവര്‍ക്ക്‌ ഉത്തമമായ ഗതി ലഭി 
ക്കുകയില്ല. അതിനാല്‍ മന്ത്രോപദേശം കൊടുക്കുന്നതില്‍ 
വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്‌. അനധികാരികള്‍ക്ക്‌ മന്ത്രോപദേശം 
കൊടുക്കുന്ന ആചാര്യന്മാര്‍ക്കും അധോഗതിയാണ്‌. മുപ്പത്തി 
രണ്ടക്ഷരമുള്ള സാമത്തെ അറിയണം. സ്ത്രീകള്‍ക്കും ശൂദ്ര 
ന്മാര്‍ക്കും മന്ത്രോപദേശം നല്‍കപ്പെടാറില്ല. 


4. സ ഹോവാച പ്രജാപതിഃ അഗ്നിര്‍വൈ ദേവാഃ 
ഇദം സര്‍വം വിശ്വാനി ഭൂതാനി പ്രാണാ വാ ഇന്ദ്രി 
യാണി പശവോ അന്നമമൃതം സ്രമാട്‌ സ്വരാട്‌ വിരാട്‌ 
തത്‌ സാമ്നഃ പ്രഥമം പാദം ജാനീയാത്‌ ജഗ്യുജുഃ 
സാമാഥര്‍വ രൂപഃ സൂര്യോ ₹ ന്തരാദിത്യേ ഹിരണ്മയഃ 
പുരുഷസ്തത്‌ സാമ്നോ ദ്വിതീയം പാദം ജാനീ യാത്‌ 
യ ഓഷധീനാം പ്രഭവതി താരാപതിഃ സോമസ്തതഃ 
സാമ്നഃ തൃതീയം പാദം ജാനീയാത്‌ സ ബ്രഹ്മാ സ 


ശിവഃ സഹരി സേന്ദ്രഃ സോ! ഗ്നിഃ സോക്ഷരഃ ക 
സ്വരാട്‌ തത്‌ സാമ്നഃ ചതുര്‍ത്ഥം പാദം ജാനീയാത്‌ 
യഃ ജാനീതേ സോ  മൃതത്വംച ഗച്ഛതി ഓം ഉഗ്രപഥ 
മസ്യാദ്യം ജലം ദിതീയസ്യാദ്യം നൃസിംഹഃ തൃതീയ 
സ്യാദ്യം മൃത്യുഃ ചതുര്‍ത്ഥ സ്യാദ്യം സാമ ജാനീയാത്‌ 
യ ജാനീതേ സോ  മൃതത്വം ച ഗച്ഛതി തസ്മാദിദം 
സാമ യത്ര കുത്രചിത്‌ ന ആചഷ്ടേ യദി ദാതുമപേ 
ക്ഷതേ പുത്രായ ശുശ്രൂഷവേ ദാസ്യന്യസ്‌ മൈ 
ശിഷ്യായ വാ ചേതി. 


ഈ വിശ്വം മുഴുവനും എല്ലാ ജീവികളും എല്ലാ വേദ 
ങ്ങളും അഗ്നി പ്രാണന്‍ ഇന്ദ്രിയങ്ങള്‍ അന്നം പശു അമൃതം 
സ്രമാട്‌ സ്വരാജ്‌ വിരാട്‌ എന്നിവയും മന്ത്രങ്ങളിൽ രാജാവായ 
സാമത്തിന്റെ പ്രഥമപാദമാണെന്നറിയണം. ജൂക്ക്‌ യജ്ജുസ്സ്‌ 
സാമം അഥര്‍വം എന്നീ രൂപത്തിലുള്ള സൂര്യന്‍ അവയുടെ 
മണ്ഡലത്തില്‍ സ്ഥിതി ചെയ്യുന്ന ഹിരണ്മയ പുരുഷന്‍ എന്നിവ 
സാമത്തിന്റെ ദ്വിതീയ പാദങ്ങളാണ്‌. സകല ഓഷധികള്‍ക്കും 
താരാഗണങ്ങള്‍ക്കും നാഥനായ ചന്ദ്രനെ സാമത്തിന്റെ തൃതീ 
യപാദമെന്നും (ഹ്മാവ്‌, വിഷ്ണു, ശിവന്‍, ഇന്ദ്രന്‍, അഗ്നി, 
പരമേശ്വരന്‍ എന്നിവര്‍ സാമത്തിന്റെ ചതുര്‍ത്ഥ പാദമെന്നും 
മനസ്സിലാക്കുക. ഇങ്ങനെ അറിയുന്ന ജ്ഞാനി അമൃതം പ്രാപി 
ക്കുന്നു. ശ്രേഷ്ഠമന്ത്രമായ അനുഷ്ടുപ്പിന്റെ പ്രഥമപാദത്തിന്റെ 
ആദ്യാംശം ഉഗ്രവും ദ്വിതീയപാദത്തിന്റെ ആദ്യാംശം ജലവും 
തൃതീയത്തിന്റെ ആദ്യാംശം നൃസിംഹവും നാലാം പാദത്തിന്റെ 
ആദ്യാംശം മൃത്യുവുമാണ്‌. ഈ നാലു പാദങ്ങളെയും സാമ 
ത്തിന്റെ സ്വരൂപംകൊണ്ട്‌ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സി 
ലാക്കുന്ന ജ്ഞാനി അമൃതം പ്രാപിക്കുന്നു. ആരെയെങ്കിലും 
ഈ മന്ത്രം ഉപദേശിക്കണമെങ്കില്‍ അത്‌ സ്വീകരിക്കാന്‍ താല്പ 
ര്യമുള്ളവനും സേവാപരനുമായ പുത്രനോ സദാചാരിയായ 
ശിഷ്യനോ ആയിരിക്കണം. 


5. സ ഹോവാച പ്രജാപതിഃ ക്ഷീരോദാര്‍ണവശാ 
യിനം നൃകേസരിം യോഗിധ്യേയം പരമം പദം സാമ 
ജാനീയാദ്യോ ജാനീതേ സോ [ മൃതത്വം ച ഗച്ഛതി 
വീരം പ്രഥമത്യാര്‍ധാന്തം “തം” “സം” ദ്വിതീയ 
സ്യാര്‍ധാന്തം ഹംഭീ തൃതീയസ്യാര്‍ധാന്തം മൃത്യും 
ചതുര്‍ത്ഥസ്യാര്‍ധാന്ത്യം സാമ ജാനീയാദ്യോ ജാനീതേ 
സോ  മൃതത്വം ച ഗച്ഛതി, തസ്മാദിദം സാമ യേന 
കേന കദാര്യമുഖേന യോ ജാനീതേ സ തേനൈവ 
ശരീരേണ സംസാരന്മുച്യതേ, മാചയതി മുമുക്ഷുര്‍ഭ 
വതി ജപാത്തേനൈവ ശരീരേണ ദേവതാദര്‍ശനം 
കരോതി തസ്മാത്തമേവ മുഖ്യം ദ്വാരം കലന 
നാന്യേഷാം ഭവതി തസ്മാദിദം സാംഗം സാമ ജാനീ 
യാദ്യോജാനീതേ സ സോ ! മൃതത്വായ ഗച്ഛതി. 


പ്രജാപതി പറഞ്ഞു: ഈശ്വരന്റെ നൃസിംഹരൂപ വിഗ്രഹം 
ക്ഷീരസാഗരസായിയായി കാണപ്പെടുന്നത്‌ പരമദരൂപവും 
യോഗികള്‍ക്ക്‌ ധ്യാനയോഗ്യവുമാണ്‌. ആ വിഗ്രഹം സാമവേദ 
ത്തിന്റെ രൂപമാണ്‌. അങ്ങനെ മാനിക്കുന്നവന്‍ അമൃതത്വം 
പ്രാപിക്കുന്നു. ശ്രേഷ്ഠമായ അനുഷ്ഠുപ്പിന്റെ ആദ്യപാദ 
പൂര്‍വാര്‍ദ്ധത്തിലെ അന്തിമഭാഗം വീര്യമാകുന്നു. ദ്വിതീയത്തി 


ന്റെത്‌ “തം” “സം” ആണ്‌. തൃതീയത്തിന്റെത്‌ “ഹം ഭീ ആകുന്നു. 
ചതുര്‍ത്ഥത്തിന്റെത്‌ മൃത്യുവാണ്‌. ഇതെല്ലാം സാമം തന്നെ. 
ഇങ്ങനെ അറിയുന്നവന്‍ അമൃതത്വം പ്രാപിക്കുന്നു. ഈ സാമം 
ഏതെങ്കിലും ആചാര്യനില്‍ നിന്നും മനസ്സിലാക്കി ആചരിക്കു 
ന്നവന്‍ ഈ ജന്മത്തില്‍ തന്നെ സംസാരബന്ധനമുക്തനാക്കു 
ന്നു, മറ്റുള്ളവരെയും മുക്തനാക്കുന്നു. പ്രാപഞ്ചിക മോഹങ്ങ 
ളിലും മമതകളിലും പെട്ടുഴലുന്ന വ്യക്തി ഇതു കേള്‍ക്കു 
മ്പോള്‍ മോക്ഷേച്ഛുവാകുന്നു. മന്ത്രാജനായ സാമജപം കൊണ്ട്‌ 
ഭഗവാന്‍ നരസിംഹമൂര്‍ത്തിയുടെ ദര്‍ശനമുണ്ടാകുന്നു. കലിയു 
ഗത്തിലെ മുക്തിക്കുള്ള എളുപ്പമാര്‍ഗ്ഗമാണിത്‌. ഇത്‌ ശരീക്കു മന 
സ്തിലാക്കുന്നവന്‍ അമൃതത്വം പ്രാപിക്കുന്നു. 


6. ഓം ജതം സത്യം പരം ബ്രഹ്മ പുരുഷം സുകേ 
സരിവിഗ്രഹം കൃഷ്ണപിംഗളം ഈര്‍ഭ്ധരേതം വിരൂ 
പാക്ഷം ശങ്കരം നീലലോഹിതം ഉമാപതിം പശുപതിം 
പിനാകിനം ഹ്യമൃതദ്യുതിം ഈശാനഃ സര്‍വ വിദ്യാ 
നാമീശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതിര്‍ ക്രണോ 
1 ധി പതിഃ യോ വൈ യജുര്‍ വേദവാച്യസ്തം സാമ 
ജാനീയാദ്യോ ജാനീതേ സോ ! മൃതത്വം ഗച്ഛതി മഹാ 
പ്രഥമാന്തര്‍ധസ്യാദ്യം ഷണം തൃതീയാന്തര്‍ധസ്യാദ്യം 
സാമചതുര്‍ ധാന്തസ്യാദ്യം സാമ ജാനീയാ ദ്യോ 
ജാനീതേ സോ [f മൃതത്വം ച ഗച്ഛതി. 


നൃസിംഹന്‍ അന്തര്യാമിയും സര്‍വവ്യാപിയുമാണ്‌ 
അദ്ദേഹം ഭൂതവും സത്യവുമാണ്‌. മനുഷ്യന്റെയും സിംഹത്തി 
ന്റെയും ആകൃതിയോടു കൂടിയവനും കറുപ്പും മഞ്ഞയും 
കലര്‍ന്ന നിറമുള്ളവനുമാണ്‌. അദ്ദേഹത്തിന്റെ നേത്രങ്ങള്‍ ഭയ 
കരങ്ങളാണ്‌. അദ്ദേഹം തന്നെ കല്യാണകാരിയായ ശിവന്‍ 
കണ്ഠത്തില്‍ നീലനിറം. മുകള്‍ഭാഗത്ത്‌ ലോഹിതവര്‍ണ്ണം-അ 
തിനാല്‍ നീലലോഹിതനെന്ന്‌ പറയപ്പെടുന്നു. ആ ഭഗവാന്‍ 
നൃസിംഹം തന്നെ. ഗിരിജാപതി, ഉമാപതി, പശുപതി, വിനാകി 
അത്യന്തം തേജസ്വി അദ്ദേഹം സര്‍വവിദ്യാപതിയും സര്‍വഭൂ 
തങ്ങളുടെയും സ്വാമിയുമാകുന്നു. വേദപതിയും ബ്രഹ്മാവി 
ന്റെയും സ്വാമിയും യജുര്‍വേദത്തിന്റെ വാച്യാര്‍ത്ഥവുമായ 
ആ ഭഗവാന്‍ നൃസിംഹത്തെ സാമമെന്നു പറയണം. ഇതറിയു 
ന്നവന്‍ അമൃതത്വം പ്രാപിക്കുന്നു. അനുഷ്ഠുപ്പിന്റെ പ്രഥമപാ 
ദത്തിന്റെ ഉത്തരാര്‍ദ്ധ ആദ്യഭാഗം മഹാ എന്നു ദ്വിതീയചരണ 
ഉത്താ൪ര്‍ദ്ധാദ്യഭാഗം ര്‍വതോ'” എന്നു തൃതീയ പാദ ഉത്തരാര്‍ദ്ധാ 
ദൃഭാഗം “ഷണം” എന്നു ചതുര്‍ത്ഥപാദ ഉത്തരാര്‍ദ്ധാദ്യഭാഗം 
നമഃ എന്നുമാകുന്നു. ഇതറിയുന്നവന്‍ അമൃതത്വം പ്രാപിക്കു 
ന്നു. ഈ സാമം സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മ തന്നെ. 
അതറിയുന്ന വന്‍ ഈ ജന്മത്തില്‍ തന്നെ അമൃതത്വം പ്രാപിക്കും 
അംഗസഹിതം ഈ സാമം അറിയണം. അപ്രകാരം അറിയു 
ന്നവന്‍ ജനനമരണരഹിതനായി അമരത്വം പ്രാപിക്കുന്നു. 


7. വിശ്വസ്യജ്‌ ഏതേന വൈ വിശ്വമിദം അസുൃജത 
യദ്‌ വിശ്വമസ്യജന്തതസ്മാത്‌ വിശ്വസൃജാ വിശ്വമേനാ 
ന്യനുപ്രജായതേ ബ്രഹ്മണഃ സായൂജ്യം സ ലോകതാ 
യന്തി. തസ്മാദിദംസാംഗം സമജാനീയാദ്യോജാനീതേ 
സോ ! മൃതത്വം ച ഗച്ഛതി വിഷ്ണും പ്രഥമസ്യാന്തം 
മുഖം ദ്വിതീയസ്യാന്തം ഭദ്രം തൃതീയസ്യാന്തം മഹാച 


തുര്‍ത്ഥസ്യാന്ത്യം സാമ ജാനീയാത്യോ ജാനിതേ 
1 മൃതത്വം ച ഗച്ഛതി. യോ ! സ സേവേദയമിദം 
കിം ചാത്മനി ്രഹ്മണ്യാനുഷ്ടുഭം ജാനീയാദ്യോ 
ജാനിതേ സോ ! മൃതത്വം ച ഗച്ഛതി. സ്ത്രീ പുരുഷ 
യോര്‍വാ ഇഹൈവ സ്ഥാതുമപേക്ഷതേ. സ സര്‍വൈ 
ശ്വര്യം ദദാതി യത്ര കുത്രാപിര്മിയതേ ദേഹാന്തേ ദേവഃ 
പരം ബ്രഹ്മതാരകം വ്യാചഷ്ടേ യേന അസ അമൃതീ 
ഭൂത്വാ സഃ അമൃതത്വം ച ഗച്ഛതി തസ്മാദിദം സാമമ 
ധ്യാഗം ജപതി തസ്മാദിദം സാമാംഗം പ്രജാപതിഃ 
തസ്മാദിദം സാമാംഗം പ3ജാപതിഃ യഃ ഏവം വേദേതി 
മഹോപാനിഷത്‌ യ ഏതാം മഹോപനിഷദം വേദ സ 
കൃതപൂരുശ്ചരണോപി മഹാവിഷ്ണുര്‍ഭവതി മഹാവി 
ഷ്ണുര്‍ഭവതി. ഇതി. 


വിശ്വസ്രഷ്ടാക്കളായ പ്രജാപതികളാണ്‌ ഈ സാമാത്മക 
മന്ത്രത്താല്‍ സര്‍വ ജഗത്തും സൃഷ്ടിച്ചത്‌. അതിനാല്‍ അവരെ 
വിശ്വസൃഷ്ടാക്കളെന്ന്‌ പറയുന്നു. അവന്‍ മുഖേന ഈ വിശ്വം 
പ്രകടമായി. ഈ രഹസ്യമറിയുന്ന ജ്ഞാനികള്‍ ബ്രഹ്മലോക 
ത്തെയും പ്രബഹ്മപദത്തെയും പ്രാപിക്കുന്നു. ഈ സാമത്തെ 
അംഗസഹിതം അറിയണം. ഇത്‌ അറിയുന്നവന്‍ ഭവബന്ധന 
മുക്തനായി അമരത്വം പ്രാപിക്കുന്നു. 


ഈ മന്ത്രത്തിന്റെ പ്രഥമാന്ത്യഭാഗം വിഷ്ണുവാണ്‌. 
ദ്വിതീയ ഭാഗം മുഖം, തൃതീയം ഭദ്രം, ചതുര്‍ത്ഥം വ്യൂഹം ഇവ 
യെല്ലാം സാമം തന്നെ ഇങ്ങനെ അറിയുന്നവന്‍ അമരത്വം 
പ്രാപിക്കുന്നു. ഈ തത്വം അറിഞ്ഞിട്ടുള്ളത്‌ പ്രജാപതിയാണ്‌. 
ബ്രഹ്മസ്ഥിതമായ ഈ അനുഷ്ഠുപ്പ്‌ മന്ത്രം ബ്രഹ്മത്തില്‍ തന്നെ 
സ്ഥിതി ചെയ്യുന്നു. ഇതറിയുന്നവന്‍ അമരത്വം പ്രാപിക്കുന്നു. 
ഈ ജഗത്തില്‍ സ്ത്രീ പുരുഷന്മാര്‍ ഉത്തമാചാരങ്ങള്‍ ചെയ്ത്‌ 
ആനന്ദപ്രാപ്തിക്കാഗ്രഹിക്കുന്നു. അവര്‍ക്കു ഭഗവാന്‍ നൃസിം 
ഹൻ സര്‍വൈശ്വര്യങ്ങലും നല്‍കുന്നു. അവരെ അമൃത്രപാ 
പ്തിക്ക്‌ അര്‍ഹരാക്കുന്നു. മോക്ഷേചഛുക്കള്‍ താരക മന്ത്രം 
ജപിക്കണം, ഈ മഹോപനിഷത്ത്‌ അറിയുന്നവന്‍ കൃതപുര 
ശ്വരണനാണെങ്കിലും മഹാവിഷ്ണുവായി ഭവിക്കുന്നു. 


രണ്ടാം ഉപനിഷത്ത്‌ 


1. ദേവ ഹ വൈ മൃത്യോഃ പാപ്മഭ്യഃ സംസാരാച്ചാ 
ബിഭയുസ്തേ പ്രജാപതിമുപധാവംസ്തേഭ്യഃ ഏതം 
മന്ത്രരാജം നാരസിംഹം സ്രഷ്ടം പ്രായച്ഛത്തേന വൈ 
തേ സര്‍വേ മൃത്യുമജയന്‍ സര്‍വേ പാപ്മനസ്തരന്‍ 
സംസാരാച്ചാതരംസ്തമാദ്യോമ്യത്യോഃ പാപ്മഭ്യഃ 
സംസാരാച്ച വിഭീയാത്‌ സ ഏവം മന്ത്രരാജം നാരസിം 
ഹമാനുഷ്ടഭം പ്രതി ഗൃഹ്ണീ യാത്‌ സ മൃത്യും ജയതി 
സ പാപ്മാനം തരതി സ സംസാരം തരതി തസ്യ ഹ 
വൈ പ്രണവസ്യ യാ പൂര്‍വാ യാത്രാ പൃഥിവ്യകാരഃ 
സ ജഗ്ഭിര്‍ ഭൂഗ്വേദോബ്രഹ്മാ വസവോ ഗായത്രീ ഗാര്‍ഹ 
പത്യഃസ സാമ്നഃ പ്രഥമഃ പാദോ ഭവതി ദ്വിതീയാന്ത 
രീക്ഷം സ ഉകാരഃ സ യജുര്‍ഭിര്‍യജൂര്‍ വേദോ 
വിഷ്ണു രുദ്രാഃ ത്രിഷ്ടുബ്ദക്ഷിണാഗ്നിഃ സ സാമ്നോ 
ദ്വിതീയഃ പാദോ ഭവതി തൃതീയാദ്യയ സ മകാരഃ സ 


P 


സാമഭിഃ സാമവേദോരുദ്രോ ആദിത്യാ ജഗത്യാഹവ 
നീയഃ സ സാമ്നസ്തൃതീയഃ പാദോ ഭവതി യാ അവ 
സാനേ 1 സ്യ ചതുര്‍ത്ഥ്യര്‍ദ്ധമാത്രാ സാ സാമലോക 
ഓംകാരഃ സോ f ഥര്‍വണൈര്‍മന്ന്രൈരഥര്‍വവേദഃ 
സംവര്‍ത്തനകോ [ ഗ്നിര്‍മരുതോ വിരാഡേക 3ഷിര്‍ 
ഭാസ്വതീ സാസാമ്നഃ ചതുര്‍ത്ഥാഃ പാദോ ഭവതി. 


മരണം പാപം സംസാരം ഇവയെ ഭയന്ന്‌ ഒരിക്കല്‍ ദേവ 

ന്മാര്‍ ഓടി പ്രജാപതിയായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. 

ബ്രഹ്മാവ്‌ അവര്‍ക്ക്‌ ഭഗവാന്‍ നൃസിംഹത്തിന്റെ മന്ത്രരാജനായ 
അനുഷ്ടുപ്പ്‌ ഉപദേശിച്ചു. ഈ മന്ത്ര സിദ്ധിയാല്‍ ദേവന്മാര്‍ മര 
ണത്തെ ജയിച്ചു. അവരെല്ലാം സര്‍വപാപവിമുക്തരായി എന്നു 
മാത്രമല്ല, സംസാരസാഗരവും അക്കര കടന്നു. അതിനാല്‍ മര 
ണപാപ സംസാരങ്ങള്‍ ഭയപ്പെടുന്ന വ്യക്തികള്‍ ഈ മന്ത്രത്തെ 
ശരണം പ്രാപിച്ചാല്‍ മതി. ഇങ്ങനെ ശരണം പ്രാപിക്കുന്നവന്‍ 

മൃത്യു പാപം പ്രപഞ്ചം ഇവയെ തരണം ചെയ്യുന്നു. 


ഈ പറഞ്ഞ ശ്രേഷ്ഠ മന്ത്രത്തിന്റെ അംഗം തന്നെയാണ്‌ 
പ്രണവവും പ്രഥമമാത്രായുക്തമായ അകാരമാണ്‌ പ്രണവം. 
പൃഥ്വി അതിന്റെ ലോകമാണ്‌. ജഗ്വിഭൂഷിതമായ ജഗ്വേദം തന്നെ 
അതിന്റെ അധിഷ്ഠാനം ദേവത ബ്രഹ്മാവ്‌, ഛന്ദസ്സ്‌ ഗായത്രി. 
അത്‌ വസുക്കളും ഗാരര്‍ഹപത്യാഗ്നിയുമാണ്‌ പ്രണവത്തിന്റെ 
പ്രഥമമാത്രയില്‍ അത്‌ നിക്ഷിപ്തമാണ്‌. അതു തന്നെ സാമ 
ത്തിന്റെ പ്രഥമപാദം. 


പ്രണവത്തിന്റെ ദ്വിതീയ പാദം ഉകാരമാണ്‌ അന്തരീക്ഷം, 
അന്തരീക്ഷം യജ്ജൂര്‍വേദം, രുദ്ര ഗുണങ്ങളും വിഷ്ണുവും 
ദേവതകള്‍ ത്രിഷ്ടുപ്‌ ഛന്ദസ്സ്‌. പ്രണവത്തിന്റെ തൃതീയമാത്രമ 
മകാരമാണ്‌. ദ്യൂലോകം സാമവേദം, രുദ്രന്മാര്‍ ആദിത്യന്മാര്‍ 
ജഗതി മനസ്സ്‌ ആഹവനീയാഗ്നി എന്നിവയെല്ലാം തൃതീയമാത്രാ 
ന്തര്‍ഗതങ്ങളാകുന്നു. ഈ തൃതീയമാത്രം തന്നെയാണ്‌ സാമ 
ത്തിന്റെ തൃതീയ പാദം. 


പ്രണവത്തിന്റെ ചതുര്‍ത്ഥമാത്രയില്‍ നാദാത്മകമായ 
അര്‍ദ്ധമാത്രയുടെ പ്രതീതിയുണ്ടാകുന്നു. അതില്‍ ചന്ദ്രലോകം 
ഓങ്കാരവാചിയായ പരബ്രഹ്മ അഥര്‍വവേദം സംവര്‍ത്തകം 
എന്ന അഗ്നി, മരുത്തുകള്‍ വിരാജ ഛന്ദസ്സ്‌ എന്നിവയുണ്ട്‌. 
ഇതിന്റെ ജൂഷി ബ്രഹ്മാവാണ്‌. ബ്രഹ്മരുപത്തിലാകയാല്‍ അത്‌ 
അത്യന്തം പ്രകാശമുള്ളതാണ്‌. ഈ ചതുര്‍ത്ഥ മാത്ര തന്നെയാണ്‌ 
സാമത്തിന്റെ നാലാംപാദം. 


2. അഷ്ടാക്ഷരഃ ്രഥമഃ പാദോ ഭവതൃഷ്ടാക്ഷരാ 
സ്ത്രയ പാദാ ഭവന്ത്യേവം ദ്വാത്രിംശദക്ഷരാണി സമ്പ 
ദൃതേ ദ്വാത്രിംശദക്ഷരാ വാ അനുഷ്ടുപ്‌ ഭവതി അനു 
ഷ്ൂഭാ സർവമിദം സൃഷ്ടം അനുഷ്ടുഭാ സര്‍വമുപസം 
വൃതം തസ്യ ഹൈ തസ്യ ഹി പഞ്ചാംഗാനി ഭവന്തി 
ചത്വാരഃ പാദാശ്ചത്വാരി അംഗാനി ഭവന്തി സ പ്രണവം 
സര്‍വം പഞ്ചമം ഭവതി ഓം ഹൃദയായ നമഃ ഓം 
ശിരസേ സ്വാഹാ ശിഖായൈ വഷട്‌ ഓം കവചായ 
ഹും ഓം അസ്ത്രായഫട്‌ ഇതി പ്രഥമം പ്രഥമേന 
യുജ്യതേ ദ്വിതീയം ദീതിയേന, തൃതീയം തൃതീയേന, 
ചതുര്‍ത്ഥം ചതുര്‍ത്ഥേന, പഞ്ചമം പഞ്ചമേന, വ്യതി 


ഷിക്താ വാ ഇമേ ലോകാഃ തസ്മാദ്‌ ഞി 
അംഗാനി ഭവന്തി ഓം ഇതി ഏതദ്‌ അക്ഷരമിദം സര്‍വം 
തസ്മാത്‌ പ്രത്യക്ഷരം ഉഭയത്‌ ഓംകാരോ ഭവതീത്യ 
ക്ഷരാണാം ന്യാസം ഉപദിശതി ബ്രഹ്മവാദിനഃ 


എട്ട്‌ അക്ഷരങ്ങളുള്ള അനുഷ്ടുപ്പ്‌ മന്ത്രത്തിന്റെ പ്രഥമപാ 
ദമാണ്‌ എട്ട്‌ അക്ഷരങ്ങള്‍ വീതമുള്ള മൂന്നു പാദങ്ങള്‍. നാലു 
പാദങ്ങലിലും കൂടി മുപ്പത്തിരണ്ടു അക്ഷരങ്ങളാണ്‌. ഈ അനു 
ഷ്ടൂപ്പിനാലാണ്‌ സര്‍വജഗത്തും ഉണ്ടായിട്ടുള്ളത്‌. സംഹാരവും 
അതുകൊണ്ടു തന്നെ. ഇതിന്റെ നാല്‌ അംഗങ്ങളെയും പറ്റി പറ 
ഞ്ഞു. പ്രണവം അതിന്റെ അഞ്ചാമത്തെ അംഗമാണ്‌. മനു 
ഷ്യന്റെ ശരീരത്തില്‍ അഞ്ച്‌ അംഗങ്ങള്‍ ഉള്ളതുപോലെ അനു 
ഷ്ടുപ്പിനും ഇങ്ങനെ അഞ്ച്‌ അംഗങ്ങളാണ്‌. ഹൃദയം, ശിരസ്സ്‌, 
ശിഖാ, മസ്തകം, ബാഹുമൂലം രണ്ടിനും അഞ്ച്‌ അംഗങ്ങള്‍ 
ഉണ്ടല്ലോ. മന്ത്രത്തിന്റെ പ്രഥമാംഗത്തെ ഹൃദയത്തോടും ദ്വിതീ 
യാംഗത്തെ ശിരസ്സിനോടു തൃതീയാംഗത്തെ ശിഖയോടും 
ചതുര്‍ത്ഥാംഗത്തം രണ്ടു ബാഹുമൂലങ്ങളോടും പഞ്ചമാം 
ഗത്തെ മസ്തകത്തോടും യോഠിപ്പിക്കാം. ലോകമാകെ ചേര്‍ന്നി 
ര്ക്കുന്നതു പോലെ രണ്ടിന്റെ അംഗങ്ങളും പരസ്പരബന്ധിത 
മാണ്‌. ഓംകാരം സമസ്തവിശ്വം തന്നെ അനുഷ്ടുപ്പിന്റെ ഓരോ 
അക്ഷരത്തിന്റെയും രണ്ടു വശങ്ങലിലും ഓം കാരം ചേരണം 
ബ്രഹ്മജ്ഞാനികള്‍ ഈ മന്ത്രത്തിലെ ഓരോ ന യാസത്തെപ്പറ്റിയും 
ഉപദേശിക്കുന്നു. 


3. തസ്യ ഹ വാ ഉഗ്രം പ്രഥമം സ്ഥാനം ജാനീ യാദ്യോ 
ജാനീതേ സോ മൃതത്വം ച ഗച്ഛതി വീരം ദ്വിതീയം സ്താനം 
മഹാവിഷ്ണും തൃതീയം ജ്വലന്തം ചതുര്‍ത്ഥം സര്‍വതോമുഖം 
പഞ്ചമം നൃസിംഹം ഷഷ്ഠം ഭീഷണം സപ്തമം ഭദ്രമഷ്ടമം 
മൃത്യും നവമംനമാമി ദശമം അഹമിതി ഏകാദശം സ്ഥാനം 
ജാനീയാദ്യോ ജാനീതേ സോ! മൃതത്വം ച ഗച്ഛതി ഏകാദശ 
പാദാ വാ അനുഷ്ടുപ്‌ ഭവത്യനുഷ്ടുഭാ സര്‍വമിദമുപസംഹൃതം 
തസ്മാത്‌ സര്‍വമിദമനുഷ്ടഭം ജാനീയാദ്യോ ജാനീതേ സേധ്‌ 
മൃതത്വം ഗ ഗച്ഛതി. 


അനുഷ്ടുപ്പിന്റെ പ്രഥമസ്ഥാനം ഉഗ്രമാണ്‌. ഇതറിയുന്ന വന്‍ 
അമരനാകും ദ്വിതീയസ്ഥാനം വീരം. തൃതീയം സ്ഥാനം മഹാ 
വിഷ്ണു ചതുര്‍ത്ഥസാഥാനം ജ്വലന്തം, പഞ്ചമസ്ഥാനം സര്‍വ 
തോമുഖം, ഷഷ്ഠസ്ഥാനം നൃസിംഹം, സപ്തമസ്ഥാനം ഭീഷ 
ണം. അഷ്ടമസ്ഥാനം ഭദ്രം. നവമസ്ഥാനം മൃത്യു, ദശമസ്ഥാനം 
നമാമി ഏകാദശം അഹം. ഇപ്രകാരം അറിയുന്നവന്‍ അമ്ൃ 
തത്വം പ്രാപിക്കുന്നു. ഏകാദശപദങ്ങലുള്ള അനുഷ്ഠപ്‌ ഛന്ദസ്സു 
മുഖേനയാണ്‌ സമ്പൂര്‍ണ്ണ ജഗത്തും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്‌. 
സംഹാരവും അതിനാല്‍ തന്നെ. സകലതും അനുഷ്ടുപ്പിന്റെ 
മഹിമാവിശേഷമാണ്‌. ഇപ്രകാരം അറിയുന്നവന്‍ അമൃതത്വം 
ലഭിക്കുന്നു. 


4. ദേവാ ഹ വൈ വപ്രജാപതിമ്രബുവന്നഥ 
കസ്മാദുച്യത ഉഗ്രമിതി സ ഹോവാച പ്രജാപതിര്‍ 
യസ്മാത്‌ സ്വമഹിമ്നാ സര്‍വാന്‍ ലോകാന്‍ സര്‍വാന്‍ 
ദേവാന്‍ ആത്മനഃ സർവാണി ഭൂതാനി ഉദഗൃഹ്ണാതി 
അജ്രസം സൃജതി വിന്്യജതി വിവാസ യതി ഉഗ്രാ 


ഹൃത ഉദ്ഗ്ൃഹ്യതേ സ്തുഹി ശ്രുതം ഗര്‍ഡതസദം 
യുവാനം മൃഗം ന ഭീമം ഉപഹതു മുഗ്രം ദൃഡ്ദാജരിത്രേ 
സിംഹസ്തവാനോ അന്യം തേ അസ്മിന്നിവവന്തു 
സേന്നഃ തസ്മദുച്യതേ ഉഗ്രമിതി അഥകസ്മാദ്യുച്യതേ 
വീരമിതി യസ്മാത്‌ സ്വമഹിമ്നാ സര്‍വാന്‍ ലോകാന്‍ 
സര്‍വാന്‍ ദേവാന്‍ ആത്മനഃ സർവാണി ഭൂതാനി വീര 
മിതി വീരാമയത്യജ്രം സൃജതി വിസൃജതി വാസ 
യതി യതോ വീരഃ കര്‍മ്മണ്യഃ സുരക്ഷേമയുക്തഗ്രാവാ 
ജാഗതേ ദേവ കാമഃ തസ്മാദുച്യതേ വീരമിതി. 


ദേവന്മാര്‍ ചോദിച്ചു: നൃസിംഹത്തെ ഉഗ്രനെന്നു പറയു 
ന്നതെന്തുകൊണ്ടാണ്‌? ഉഗപ്രജാപതി പറഞ്ഞു. ഭഗവാന്‍ 
നൃസിംഹം സ്വമഹിമയാല്‍ സര്‍വദേവന്മാരെയും സര്‍വഭൂത 
ങ്ങളെയും സര്‍വാത്മാക്കളെയും സര്‍വലോകങ്ങളെയും സമു 
ദ്ധിയിലാക്കുന്നു. അദ്ദേഹം അവയുടെ സൃഷ്ടി സ്ഥിതി സംഹാ 
രകൃത്യം നിര്‍വഹിക്കുന്നു. ലോകത്തെ അനുഗ്രഹിക്കുകയും 
അനുഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്‌ അദ്ദേഹത്തെ 
ഉഗ്രനെന്ന്‌ പറയുന്നു. ശ്രുതികള്‍ ആരെ സ്തുതിക്കുന്നോ ആ 
പരമേശ്വരനെ സ്തുതിക്കും. അദ്ദേഹം ഹൃദയഗുഹയില്‍ 
സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം താരുണ്യത്താല്‍ സുന്ദരനാണ്‌. 
സിംഹരൂപത്തില്‍ പ്രത്യക്ഷനാകുന്നെങ്കിലും ഭക്തന്മാര്‍ക്ക്‌ ഭീക 
രനല്ല. സകലരിലും ദയ കാണിക്കുന്നു. എങ്ങും എത്തുന്നു. 
അദ്ദേഹം സജ്ജനത്രാണനും ദുഷ്ടമര്‍ദ്ദകനുമാണ്‌. അതുകൊണ്ട്‌ 
ഉഗ്രന്‍ എന്നു പേര്‍ കിട്ടി. പിന്നെ ദേവന്മാര്‍ ചോദിച്ചു. നരസിം 
ഹത്തെ വീരന്‍ എന്ന്‌ പറയാന്‍ കാരണമെന്ത്‌? ബ്രഹ്മാവു പറ 
ഞ്ഞു. ഭഗവാന്‍ നൃസിംഹം സ്വമായയാല്‍ സര്‍വഭുതങ്ങലെയും 
സര്‍വലോകങ്ങളെയും പാലിച്ച്‌ വിഭിന്നലീലകളാടുന്നു. സക 
ലതിലും വ്യാപിച്ചിരിക്കുന്നു. സൃഷ്ടിയുടെ സംരക്ഷകനും 
സംഹാരകനും അദ്ദേഹം തന്നെ. സമ്പൂര്‍ണ്ണ വിശ്വവും പ്രളയ 
ത്തിനുശേഷം അദ്ദേഹത്തില്‍ ലയിക്കുന്നു. അതിനാല്‍ വിര 
നെന്ന്‌ പറയുന്നു. 


അഥ കസ്മാദുച്യതേ മഹാ വിഷ്ണുരിതി യഃ 
സര്‍വാന്‍ ലോകാന്‍ വ്യാപ്നോതി വ്യാപയതി 
സ്നേഹോ യഥാ പലലപിണ്ഡമോതപ്രോതമനു 
(പാപ്തം വൃതിഷ്കോ വ്യാപ്യതേ വ്യാപയതേ 
യസ്മാന്ന ജാതഃ പരോ ! ന്യോസ്തി യ ആവിവേശ 
ഭൂവനാനി വിശ്വാ പ്രജാപതിഃ പ്രജയാ സംവിദാന 
സ്ത്രീണി ജ്യോതിഷി സ ഹ തേ ഷോഡശീതി തസ്മാ 
ദുച്യതേ മഹാവിഷ്ണു രിതി അഥകസ്മാദുച്യതേ ജ്വല 
ന്തമിതി യസ്മാത്‌. സ്വമഹിമ്നാ സര്‍വാന്‍ ലോകാന്‍ 
സര്‍വാന്‍ ദേവാന്‍ സര്‍വാനാത്മനഃ സർവാണി 
ഭൂതാനി സ്വതേജസാ ജ്വലതി ജ്വലയതി ജ്വല്യതേ 
സവിതാ പ്രസവിതാ ദീപ്തോ ദീപയന്‍ ദീപ്യമാനഃ 
ജ്വലന്‍ ജ്വലിതാ തപന്‍ വിതപന്‍ സംതപന്‍ രോചനോ 
രോചമാനഃ ശോഭനഃ ശോഭമാനഃ കല്യാണഃ തസ്മാദു 
ചൃതേ ജ്വലന്തമിതി. 


ദേവന്മാര്‍ ചോദിച്ചു:- മഹാവിഷ്ണു എന്നു പറയാന്‍ കാര 
ണമെന്‌? ബ്രഹ്മാവു പറഞ്ഞു. ഭഗവാന്‍ നരസിംഹം സ്വമഹിമ 
യാല്‍ സകലദേവന്മാരിലും സകലആത്മാക്കളിലും സര്‍വഭൂത 


ങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. ലോകം പ്രളയകാലത്ത്‌ ന 
ഹത്തില്‍ വിലയം കൊള്ളുന്നു. ജഗ്വേദത്തില്‍ അദ്ദേഹത്തിന്റെ 
മഹിമ പ്രകീര്‍ത്തിക്കുന്നുണ്ട്‌. പ്രജകളുടെ ഉപാസ്യദേവനാണ്‌. 
ഷോഡശകലായുക്തനായി ത്രിവിധ തേജസ്സുകളില്‍ സര്‍വ 
ത്തിലും വ്യാപിച്ചിരിക്കുന്നതിനാല്‍ മഹാവിഷ്ണു എന്ന്‌ പറ 
യുന്നു. അദ്ദേഹത്തെ ജ്വാലന്‍ എന്ന്‌ പറയുന്നതെന്തെന്ന ദേവ 
ന്മാരുടെ ചോദ്യത്തിന്‌ മറുപടിയായി ബ്രഹ്മാവ്‌ പറഞ്ഞു. ഭഗ 
വാന്‍ സ്വമഹിമയാല്‍ സര്‍വാത്മാക്കളെയും സര്‍വലോകങ്ങ 
ളെയും സര്‍വഭൂതങ്ങളെയും സ്വ തേജസ്സിനാല്‍ പ്രകാശിപ്പിക്കു 
ന്നു. ജഗ്വേദത്തില്‍ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്‌. അദ്ദേഹം സവി 
താവും പ്രസവിതാവും ആണ്‌. പ്രകാശയുക്തനും പ്രജ്ലിതനും 
ദീപ്തനും ദീപിപ്പിക്കുന്നവനും ദീപ്യമാനനും ജ്വലിക്കുന്നവനും 
ജ്വലിപ്പിക്കുന്നവനും തപിക്കുന്നവനും തപിപ്പിക്കുന്നവനും 
രോചനനും രോചമാനനും ശോഭനനും ശോഭമാനനും കല്യാ 
ണകാരിയുമാണ്‌. അതിനാല്‍ അദ്ദേഹത്തെ ജ്വലിക്കുന്നവന്‍ 
എന്നു വിശേഷിപ്പിച്ചിരിക്കുന്നു. 


5. അഥ കസ്മാദുച്യതേ സര്‍വതോമുഖമിതി യസ്മാ 
ദനിന്ദ്രിയോപി സർവതഃ പശ്യതി സർവതഃ ശൃണോതി 
സർവതോ ഗച്ഛതി സര്‍വത ആദത്തേ സ സർവശഃ 
സർവതഃ തിഷ്ഠതി ഏകഃ പുരസ്താദ്‌ ആദ്യ ഇദം 
ബഭൂവ യതോ ബഭൂവ ഭൂവനസ്യ ഗോപാഃ യം 
അപ്യേതി ഭുവനം സാംപരായേ നമാമി തമഹം സര്‍വ 
തോമുഖം തസ്മാദുച്യതേ സർവതോ മുഖമിതി. 


അദ്ദേഹത്തെ എന്തുകൊണ്ടാണ്‌ സർവതോ: മുഖനെന്നു 
പറയുന്നത്‌? എന്ന്‌ ദേവന്മാര്‍ ചോദിച്ചപ്പോള്‍ ബ്രഹ്മാവ്‌ 
പറഞ്ഞു:- അദ്ദേഹം ഇന്ദ്രിയാതീതനായിരുന്നിട്ടും സര്‍വജീവി 
കളെയും ആത്മാക്കളെയും ദേവന്മാരെയും സര്‍വലോകങ്ങ 
ലെയും സ്വമഹിമയാല്‍ സര്‍വത്ര വീക്ഷിക്കുന്നതു കൊണ്ടും 
കേള്‍ക്കുന്നതു കൊണ്ടും ഗ്രഹിക്കുന്നതു കൊണ്ടും എല്ലാ 
ഭാഗത്തും സഞ്ചരിക്കുന്നതു കൊണ്ടും എല്ലാ സ്ഥാനത്തും 
വ്യാപിച്ചിരിക്കുന്നതു കൊണ്ടും അദ്ദേഹത്തെ സര്‍തോന്മുഖ 
നെന്നു പറയുന്നു. ജഗ്വേദത്തില്‍ അദ്ദേഹത്തിന്റെ മഹിമ വര്‍ണ്ണി 
ച്ചിട്ടുണ്ട്‌. സൃഷ്ടിക്കു മുമ്പ്‌ ഏകനായി വിശ്വത്തില്‍ ജാതനായി. 
സകല വിശ്വത്തിന്റെയും (സ്ഷ്ടാവായി. സംരക്ഷകനായി. ഒടു 
വില്‍ തന്നില്‍ തന്നെ ലയിപ്പിക്കുന്നു. ഞാന്‍ അദ്ദേഹത്തെ നമ 
സ്കരിക്കുന്നു. അതുകൊണ്ടാണ്‌ നൃസിംഹം സര്‍വതോന്മുഖ 
നായത്‌. 


അഥ കസ്മാദുച്യതേ നൃസിംഹമിതി യസ്മാത്‌ 
സർവേഷാം ഭൂതാനാം സ വീര്യതമഃ ശ്രേഷ്ഠതമശ്ച 
സിംഹോ വീര്യതമഃ ശ്രേഷ്ഠതമശ്ച തസ്മാത്‌ 
നൃസിംഹഃ ആസീത്‌ പരമേശ്വരോ വാ ജഗദ്ധിതം വാ 
ഏതദ്‌ രൂപമക്ഷരം ഭവതി പ്രഭവിഷ്ണു സ്തവതേ 
വീര്യായ മൃഗോ ന ഭീമഃ കുചരോ ഗരിഷ്ഠാഃ യസ്യോ 
രുഷു ത്രിഷു വിക്രമേണ ഷ്വധി ക്ഷിയന്തി ഭുവനാനി 
വിശ്വാസ്തസ്മാദുചൃതേ നൃസിംഹമിതി. 


നൃസിംഹം എന്ന്‌ പറയുന്നതെന്തിനാണ്‌? എന്ന്‌ ദേവന്മാര്‍ 
ചോദിച്ചപ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു:- എല്ലാജീവികളിലും വെച്ച്‌ 


P 


മനുഷ്യ പരാക്രമം പ്രസിദ്ധമാണല്ലോ അതു പോലെ മൃഗങ്ങളില്‍ 
സിംഹവും പരാക്രമിയാണ്‌. അതുകൊണ്ട്‌ നരന്റെയും സിംഹ 
ത്തിന്റെയും സംയുക്തരൂപത്താല്‍ പരാക്രമത്തിന്‌ മഹത്വം 
കൂടും. അതിനാലാണ്‌ ഭഗവാന്‍ ആ രുപം ധരിച്ചത്‌. ഈ രൂപ 
ത്തില്‍ വിശ്വത്തിന്‌ നന്മ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ രൂപം അവി 
നാശിയും സനാതനവുമാണ്‌. വേദത്തില്‍ അദ്ദേഹത്തിന്റെ രൂപ 
ത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്‌. വിഷ്ണു ഭഗവാന്‍ സിംഹരൂപം ധരിച്ച്‌ 
സ്തോതക്കളില്‍ പ്രസ്തുതനായി വിഭിന്ന സ്തോത്രങ്ങളാല്‍ 
അദ്ദേഹം സ്തുതിക്കപ്പെടുന്ന സിംഹരൂപധാരിയാണെങ്കിലും 
അദ്ദേഹം ഭക്തന്മാര്‍ക്ക്‌ ഭയങ്കരനല്ല. ഭൂമിയിലും പര്‍വതങ്ങളിലും 
സര്‍വത്ര വിരാജിക്കുന്നു. സര്‍വവ്യാപിയായ അദ്ദേഹം 
സ്തോതാക്കളുടെ വാക്കിലും അടങ്ങുന്നു. മൂന്നു പാദങ്ങളിലു 
മായി ത്രിഭുവനവും ഒതുങ്ങുന്നു. അതിനാല്‍ നൃസിംഹന്‍ എന്ന 
പേര കിട്ടി. 


3. അഥ കസ്മാദുച്യതേ ഭീഷണമിതി യസ്മാദ്‌ യസ്യ 
രൂപം ദൃഷ്ട്യാ സര്‍വലോകാഃ സര്‍വേ ദേവാഃ സർവാണി 
ഭൂതാനി ഭീത്യാ പലായന്തേ, സ്വയം യതഃ കുതശ്ചിന്ന 
ബിഭേതി ഭിയസ്മാത്‌ വാതഃ പവതേ ഭിയോഭേതി സൂര്യഃ 
ഭിയാദസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യൂര്‍ ധാവതി പഞ്ചമഃ 
തസ്മാ ദുച്യതേ ഭീഷമമിതി. 


അദ്ദേഹത്തെ ഭീഷണനെന്നു പറയുന്നതിന്‌ കാരണമെ 
ന്തെന്ന്‌ ദേവന്മാര്‍ ചോദിച്ചപ്പോള്‍ ബ്രഹ്മാവു പറഞ്ഞു: അദ്ദേഹ 
ത്തിന്റെ ഭീഷണരുപ കണ്ട്‌ എല്ലാവരും ഭയന്നു. ദേവന്മാരും 
സര്‍വജീവികളും സര്‍വലോകങ്ങലും അദ്ദേഹത്തിന്റെ ഭീകര 
രൂപം കണ്ട്‌ ഭയപ്പെട്ടു ഓടി മറയുന്നു. എന്നാല്‍ അദ്ദേഹം 
ആരെയും ഭയപ്പെടുന്നില്ല. വേദത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌. ഇദ്ദേ 
ഹത്തെ ഭയന്നാണ്‌ സൂര്യന്‍ പ്രകാശിക്കുന്നത്‌. വായു ചലിക്കു 
ന്ത്‌, അഗ്നി ജ്വലിക്കുന്നത്‌, ഇന്ദ്രന്‍ മഴപെയ്യിക്കുന്നത്‌. ഇദ്ദേ 
ഹത്തെ ഭയന്നിട്ടാണ്‌ മൃത്യു പോലും ജീവികളെ ദേഹത്തുനിന്നു 
മുക്തമാക്കുന്നത്‌ അതുകൊണ്ട്‌ അദ്ദേഹത്തെ ഭീഷണനെന്ന്‌ പറ 
യുന്നു. 


അഥ കസ്മാദുച്യതേ ഭദ്രമിതി യസ്മാത്‌ സ്വയം 
ഭദ്രോ ഭൂത്വാ സര്‍വദാ ഭദ്രം ദാദാതി രോചനോ രോച 
മാനഃ ശോബനഃ ശോഭമാനഃ കല്യാണം ഭദ്രം കര്‍ണ്ണേഭിഃ 
വ്യശേവ ദേവഹിതം യദായുഃ തസ്മാദുഹ്യതേ 
ഭദ്രമിതി. 

ഇദ്ദേഹത്തെ ഭദ്രന്‍ എന്നു പറയുന്നത്‌ എന്തുകൊണ്ടെന്ന്‌ 
ദേവന്മാര്‍ ചോദിച്ചപ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു:- ഭദ്രം എന്ന തിന്റെ 
അര്‍ത്ഥം മംഗളം എന്നാണ്‌. അദ്ദേഹം സ്വയം കാന്തിമാനും 
അന്യരെ കാന്തിമാന്മാരാക്കുന്നവനും ആണ്‌. സ്വയം ശോഭാസ 
മ്പന്നനായാലും അന്യരെ ശോഭാമയരാക്കുന്നതു കൊണ്ടും 
ഇങ്ങനെ പേര്‍ കിട്ടി. വേദത്തില്‍ പറഞ്ഞിരിക്കുന്നു. ദേവന്മാരെ 
ഞങ്ങള്‍ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുമ്പോള്‍ കാതുകള്‍ 
മംഗളം കേള്‍ക്കുമാറാകണേ. കണ്ണുകളാല്‍ മംഗളം ദര്‍ശിക്ക 
ണേ. ഭഗവാനെ പ്രകീര്‍ത്തിച്ചുകൊണ്ട്‌ ദൃഡങ്ങലായ അംഗങ്ങ 
ലാല്‍ കര്‍മ്മങ്ങള്‍ ചെയ്ത്‌ ദേവന്മാര്‍ ഇച്ഛിക്കുന്നിടത്തോളം 
ആയുസ്സ്‌ നേടട്ടെ. ഇങ്ങനെ വര്‍ണ്ണിക്കപ്പെടുകയാല്‍ ഭഗവാനെ 
ഭദ്രനെന്നു പറയുന്നു. 


4. അഥ കസ്മാദുച്യതേ മൃത്യുമിതി ie 
സ്വമഹിമ്നാ സ്വഭക്ത്യാനാം സ്മൃത ഏവ മൃത്യുമപ 
മൃത്യും ച മാരയതി യഃ ആത്മദഃ ബലദഃ യസ്യ വിശ്വ 
ഉപാസതേ പ്രശിഷ്യം യസ്യ ദേവഃ യസ്യ ഛായമൃതം 
യോമൃത്യുമൃത്യുഃ കസ്മൈ ദേവായ ഹ വിഷാ വിധേ 
മതസ്മാദുച്യതേ മൃത്യു മൃത്യുമിതി. 


മൃത്യു മൃത്യു എന്നു പറയാന്‍ കാരണമെന്താണ്‌ എന്ന്‌ 
ദേവന്മാര്‍ ചോദിച്ചു. അപ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു: ഭഗവാന്‍ സ്വമ 
ഹിമയാല്‍ തന്റെ ഭക്തന്മാര്‍ സ്മരിക്കുന്ന മാത്രയില്‍ തന്നെ 
അവരുടെ മൃത്യുവിനെയും അപമൃത്യുവിനെയും ശമിപ്പിക്കു 
ന്നു. വേദത്തില്‍ പറയുന്നു. ആരുടെ ആജ്ഞയനുസരിച്ചാണോ 
ദേവന്മാര്‍ തലകുനിച്ച്‌ ആജ്ഞപാലിക്കുന്നത്‌. ആരുടെ ഛായ 
അമൃത സ്വരൂപമായിരിക്കുന്നോ ആര്‍ ആത്മാവിനെയും ശക്തി 
യേയും പ്രദാനെ ചെയ്യുന്നോ ആര്‍ മൃത്യുവിന്റെയും മൃത്യു 
വാണോ അങ്ങനെയുള്ള ഏകനും അദ്വിതീയനുമായ ഭഗവാന്റെ 
മുന്നില്‍ ആരാധന നടത്തുന്നു ഇക്കാരണത്താല്‍ ഭഗവാനെ 
മൃത്യുമൃത്യു എന്ന്‌ പറയുന്നു. 


5. അഥ കസ്മാദുച്യതേ നമാമീതി യസ്മാദ്യം 
സര്‍വേ ദേവാ നമന്തി മമുക്ഷവോ (ബഹ്മാദിനശ്ച്രപ 
നൂനം (്രഹ്മസ്പതിര്‍മന്ത്രം വദത്യുക്ഥം യസ്മിന്‍ 
ഇന്ദ്രോ വരുണോ മിത്രോ അര്യമാ ദേവഃ ഓകാംസി 
ച്ര്രിരേ തസ്മാദുച്യതേ നമാമീതി 


മ്രന്തരാജനില്‍ നമാമി എന്ന പദം എന്തിനുപയോഗിച്ചു 
എന്ന്‌ ദേവന്മാര്‍ ചോദിച്ചപ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു: എല്ലാ ദേവ 
ന്മാരും ബ്രഹ്മവാദികളും മോക്ഷേച്ശുക്കളായ സാധകന്മാരും 
നമസ്കരിക്കുന്നു. അതിനാല്‍ അദ്ദേഹത്തെ നമസ്കരിക്കണം. 
വേദത്തില്‍ പറഞ്ഞിരിക്കുന്നു. യാതൊരു ഭഗവാനെ ലക്ഷീക 
രിച്ചുകൊണ്ടാണോ ബ്രഹ്മാവ്‌ തന്റെ സ്തവത്തില്‍ നമസ്കരി 
ക്കുന്നത്‌ ആ ഭവാന്‍ ബ്രഹ്മാവിന്റെയും വേദങ്ങളുടെയും സംര 
ക്ഷകനാണ്‌. അദ്ദേഹം ഇന്ദ്രന്‍, വരുണന്‍, മിത്രന്‍ അത്യമാവ്‌ 
തുടങ്ങിയവര്‍ക്ക്‌ ആശ്രയമാണ്‌ അതുകൊണ്ട്‌ അദ്ദേഹത്തിനു 
വേണ്ടി നമാമി എന്ന പദം ഉപയോഗിച്ചു. 


6. അഥ കസ്മാദുച്യതേ അഹമിതി അഹമസ്മി പ്രഥ 
മജാ ജതാസ്യപൂര്‍വം ദേവേഭ്യോഃ അമൃതസ്യ നാഭായി 
യോ മാ ദദാതി സ ഈ ദേവ മാവാഃ അഹമന്നമന്നമദ 
ന്തമാദ്മിഃ അഹം വിശ്വം ഭുവന മര്‍ത്യഭവാസു 
വര്‍ജ്യോതിഃ യ ഏവം വേദ ഇത്യുപനിഷത്‌. 


മന്ത്ത്തില്‍ അഹം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെ 
ന്തിനാണെന്ന്‌ ദേവന്മാര്‍ ചോദിച്ചപ്പോള്‍ ബ്രഹ്മാവ്‌ പറഞ്ഞു: 
ശ്രുതിയില്‍ പറഞ്ഞിട്ടുണ്ട്‌. ഞാന്‍ ദേവന്മാര്‍ക്ക്‌ മുമ്പ്‌ പ്രകടമാ 
യവനാണ്‌. ഞാനാണ്‌ ഈ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ച 
ത്തിനു മുമ്പു തന്നെ പ്രകടമായ ആത്മാവ്‌ നിങ്ങള്‍ എന്നെ രക്ഷി 
ചിട്ടുമുണ്ട്‌. ഞാന്‍ അന്നമാണ്‌. അന്നഭക്ഷകന്മാരുടെ ഭക്ഷകനു 
മായിത്തീര്‍ന്നിരിക്കുന്നു. സൂര്യപ്രകാശവും എന്റെ പ്രകാശ 
ത്തിന്റെ മുന്നില്‍ നിഷ്പ്രഭമാണ്‌. ഇത്‌ അറിയുന്നവനാണ്‌ എന്റെ 
യഥാര്‍ത്ഥ ഉപാസകന്‍. 


മൂന്നാം ഉപനിഷത്ത്‌ 


ദേവാ ഹ വൈ പ്രജാപതിരഅബ്രുവന്നനുഷ്ടുഭ 
സ്യമന്ത്രരാജസ്യ നാരസിംഹസ്യ ശക്തിം ബീജം ച 
നോ ബ്രൂഹി ഭഗവ ഇതി സ ഹോവാച പ്രജാ പതിഃ 
മായാ വാ ഏഷാ നാരസിംഹീ സർവമിദം സൃജതി 
സര്‍വമിദ്രം രക്ഷതി സർവമിദം സംഹരതി തസ്മാത്‌ 
മാ യാവേതാം ശക്തിം വിദ്യാരദ്യ ഏതാം മായാം 
ശക്തിം വേദ സ പാപ്മാനം തരതി സോ [ മൃതത്വം 
ച ഗച്ഛതി മഹതീം ശ്രിയമശ്നുതേ മീമാംസ ന്തേ ബ്രഹ്മ 
വാദിനോ ഹ്രസ്വാ വാ ദീര്‍ഘാ വാ പ്ലുതാ വേതി യദി 
ഗ്രസ്വാ ഭവതി സര്‍വം പാപ്മാനം ദഹത്യമൃതത്വം ച 
ഗച്ഛതി യദി ദീര്‍ഘജാ ഭവതി മഹതീം ശ്രീയമാപ്നു 
യാത്‌ അമൃതത്വം ച ഗച്ഛതി ശ്രിയമശ്നുതേ മീമാം 
സന്തേ ബ്രഹ്മവാദിനോ ഫ്രസ്വാ വാ ദീര്‍ഘാ വാ പ്ലതാ 
ഭവതി ജ്ഞാനവാന്‍ ഭവതി അമൃതത്വം ച ഗച്ഛതി തദേ 
തദ്‌ ടൂഷിണോക്തം നിദര്‍ശനം-സ ഇനം പാഹി യ 
ജജിഷി തരൂത്ര ശ്രിയം ലക്ഷ്മിം ഓപലാംബികാം ഗാം 
ഷഷ്ഠീം ച യാം ഇന്ദ്രസേനേ ത്യുത ആഹു സ്താം 
വിദ്യാം ബ്രഹ്മ യോനിം സ രൂപാം തമിഹായുഷേ 
ശരണം പ്രപദ്യേ സർവേഷാം വാ ഏതദ്ഭൂതാനാം 
ആകാശഃ പരായണം സർവാണി ഹവാ ഇണആനഇ 
ഭൂതാനി ആകാശാദേവ ജായന്തേ ആകാശാദേവ 
ജാതാനി ജീവന്തി ആകാശം പ്രയന്തി അഭിസംവിശന്തി 
തസ്മാദാകാശം ബീജം വിദ്യാത്തദേ ദത്‌ ജ്ൂഷി 
ശുചിദ്വിഷസ്യുഃ അന്ത 
ദുരോണസദ്ൃഷദ്വരസ 
ദൂത സദ്‌ വ്യോമ സദബ്ജാ ഹോജാ ജുതജാ അദ്രിജാ 


ണോക്തം നിദര്‍ശനം - ഹംസഃ 
രീക്ഷ സദ്ധാതാ വേദഷദതിഥിഃ 


ജതം ബൃഹത്‌ യ ഏവം വേദേതി മഹോപനിഷത്‌. 


ദേവന്മാര്‍ പ്രജാപതിയോട്‌ പറഞ്ഞു: നരസിംഹത്തിന്റെ 
ശ്രേഷ്ഠമന്ത്രമായ അനുഷ്ടുപ്പിന്റെ ശക്തിയെപ്പറ്റിയും ബീജ 
ത്തെപ്പറ്റിയും ഉപദേശിച്ചാലും. ബ്രഹ്മാവ്‌ പറഞ്ഞു: ഈ വിശ്വ 
ത്തിന്റെ സൃഷ്ടി സ്ഥിതി ലയകാരിണി ഭഗവാന്റെ ശക്തി രൂപ 
യായ മായയാണ്‌. മായതന്നെ ശക്തി. മായയെ ശക്തിരൂപത്തി 
ലറിയുന്ന ജ്ഞാനി പാപം നീങ്ങി ഭവസാഗരം കടന്ന്‌ അമൃതത്വം 
പ്രാപിക്കുന്നു. അവന്‍ എങ്ങും സുഖസമൃദ്ധി ലഭിക്കുന്നു. 


ഭഗവാന്റെ മായാശക്തി ഹ്രസ്വമോ ദീര്‍ഘമോ പ്ലുതമോ 
എന്ന്‌ ബ്രഹ്മാദികള്‍ ചിന്തിക്കാറുണ്ട്‌. ഫ്രസ്വമെങ്കില്‍ ഹ്രസ്വമെ 
ന്നറിയുകയാണെങ്കില്‍ അവന്‍ പാപമുക്തനായി അമൃതത്വം 
പ്രാപിക്കുന്നു. ദീര്‍ഘമാണെങ്കില്‍ അതറിയുന്നവന്‍ മഹത്തായ 
ഐശ്വര്യം പ്രാപിച്ച്‌ അമരനാകുന്നു. പ്ലൂതമാണെങ്കില്‍ അതറി 


യുന്നവന്‍ അത്യന്തം ജ്ഞാനിയായി അമൃതത്വം നേടുന്നു. 


ഇങ്ങനെ പറയപ്പെടുന്ന മായാരൂപമായ ബിന്ദുമയസ്വരമേ, 
എനിക്ക്‌ സംസാരസാഗരം തരണം ചെയ്യാനാഗ്രഹമുണ്ട്‌ അതിന്‌ 
ഞാന്‍ ശങ്കരന്റെ ശക്തിയായ ഇന്ദ്രസേനയെയും വിദ്യാശക്തി 
യെയും ആശ്രയിക്കുന്നു. എല്ലാ ശക്തികളോടും ചേര്‍ന്ന്‌ 
എന്നെ രക്ഷിക്കുക. 


സര്‍വജീവികളും ഉല്‍ഭവിച്ചത്‌ ആകാശത്തില്‍ പം 

എല്ലാറ്റിന്റെയും ആശ്രയസ്ഥാനവും അതാണ്‌. ആകാശത്തില്‍ 
നിന്ന്‌ ജീവന്‍ ധരിച്ച്‌ എല്ലാം ആകാശത്തില്‍ വിലയിക്കുന്നു. 
അതിനാല്‍ ആകാശം സര്‍വത്തിന്റെയും ബീജമാണ്‌. ഭഗവാന്‍ 
തന്റെ പരമധാമത്തില്‍ പ്രകാശിക്കുന്നു. അദ്ദേഹം തന്നെ വസു 
ക്കള്‍. ഗ്രഹങ്ങളിലെ അതിഥികളും അദ്ദേഹം തന്നെ. യജ്ഞ 
വേദിയില്‍ പ്രതിഷ്ഠിതമായ അഗ്നിയും അദ്ദേഹമാണ്‌. അദ്ദേഹം 
തന്നെ അഗ്നിയും ഹവിസ്സും ഹോമദ്രവ്യങ്ങളും. അദ്ദേഹം 
ആകാശത്തിലും സ്വര്‍ഗ്ഗത്തിലും മര്‍ത്തൃലോകത്തിലും സത്യ 
ലോകത്തിലും വസിക്കുന്നു. പൃഥ്വീ, ജലം, പര്‍വതങ്ങള്‍ എന്തല്ല 
സകലതിലും പ്രകടമാക്കുന്നത്‌ പരമമായ സത്യവും മഹാനും 
അദ്ദേഹം തന്നെ. ഇപ്രകാരം അറിയുന്ന ജ്ഞാനി എല്ലാ മഹ 
ത്വവും അനുഭവിക്കുന്നു. ഇത്‌ മഹോപനിഷത്താകുന്നു. 


നാലാം ഉപനിഷത്ത്‌ 


1. ദേവാ ഹ വൈ പ്രജാപതിമ[്രുവന്നനുഷ്ടുഭസു 
മന്ത്രാജസ്യ നാരസിംഹസ്യാംഗ മന്ത്രാന്നോബ്രൂഹി 
ഭഗവ ഇതി സ ഹോവാച പ്രജാപതിഃ പ്രണവം 
സാവിത്രിം യജൂര്‍ലക്ഷ്മീം നൃ സിംഹ സായത്രിം ഇതി 
ഇംഗാനി ജാനീയാത്‌. യോ ജാനീതേ സോ ! മൃതത്വം 
ച ഗച്ഛതി ഓമിത്യേദദക്ഷരമിദം സര്‍വം തസ്യോപവ്യാ 
ഖ്യാനം ഭൂത ഭവദ്‌ ഭവിഷ്യത്‌ ഇതി സര്‍വം ഓംകാര 
ഏവ യച്ചാനൃത്‌ ത്രികാലാതീതം തദപി ഓങ്കാര ഏവ 
സര്‍വം ഹേ തദ്‌ ബ്രഹ്മായമാത്മാ ബ്രഹ്മസോയമാത്മാ 
ചതുഷ്പാദ്‌ ജാഗരിതസ്ഥാനോ ബഹിരപജ്ഞഃ 
സപ്താംഗഃ ഏകോനവിംശതിമുഖഃ സ്ഥൂലഭുക് 
വൈശ്വാനരഃ പ്രഥമഃ പാദഃ സ്വപ്നസ്ഥാനേ അന്ത 
പ്രജ്ഞഃ സ്പതാംഗ ഏകോന വിംശതിമുസഃ പ്രവി 
വിക്ത ഭുക്‌ തൈജസോ ദ്വതീയഃ പാദോ, യത്ര സുപ്തേ 
ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം 
പശ്യതി തത്‌ സുഷുപ്തം സുഷുപ്ത സ്ഥാന ഏകീ 
ഭൂതഃ പ്രജ്ഞാനഘന ഏവാനന്ദമയോപ്യാനന്ദഭുക്‌ 
ചേതോമുഖഃ പ്രജ്ഞസ്തൃതീയഃ പാദ ഏഷ സര്‍വേ 
ശ്വരഃ ഏഷ സര്‍വജ്ഞഃ ഏഷ അന്തര്യാമീ ഏഷ 
യോനിഃ സർവസ്യ പ്രഭവാ പ്യയൌ ഹി ഭൂതാനാം ന 
ബഹിപ്രജ്ഞം നാന്തഃപ്രജ്ഞം ന പ്രജ്ഞാനഘനമദ്യ 
ഷ്ടവ്യവഹാരമ്രഗാഹൃമലക്ഷണമലിംഗമചിന്ത്മവവ്യപ 
ദേശ്യമേകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശിവ 
ചതുര്‍ത്ഥം മന്യന്തേ സ ആത്മാ സ 
വിജേഞേയഃ 


ദ്വൈതം 


ബ്രഹ്മാവിനോട്‌ ദേവന്മാര്‍ പറഞ്ഞു: ഭഗവാനെ, മന്ത്രരാജ 
നായ അനുഷ്ടുപ്പിന്റെ അംഗഭൂതമായ മന്ത്രങ്ങള്‍ ഞങ്ങള്‍ക്ക്‌ 
പറഞ്ഞു തരണം. ബ്രഹ്മാവ്‌ പറഞ്ഞു: പ്രണവം, യജുര്‍ലക്ഷ്മി, 
ഗായത്രി, നരസിംഹഗായത്രി ഇവ മന്ത്രരാജന്റെ അംഗഭൂതങ്ങ 
ളായ മന്ത്രങ്ങളാണ്‌. അത്‌ അറിയുന്നവന്‌ ഐശ്വര്യവും ഒടു 
വില്‍ അമരത്വവും ലഭിക്കും. 


അവിനാശിയാണ്‌ ഓംങ്കാരം, സമ്പൂര്‍ണ്ണ ദൃശ്യപ്രപഞ്ചം 
അതിന്റെ മഹിമയാണ്‌. ഭൂതവര്‍ത്തമാനഭവിഷ്യങ്ങളുമായി 


P 


ഇ 


ബന്ധപ്പെട്ടവയെല്ലാം ഓംങ്കാരമാണ്‌. ത്രികാലത്തില്‍ നിന്നും 
അപ്പുറത്തുള്ളതും ഓങ്കാരം തന്നെ. അത്‌ ഭഗവാന്‍ നൃസിംഹ 
മാണ്‌. നാലു പാദങ്ങള്‍ ചേര്‍ന്നവനാണദ്ദേഹം. 


ജാഗ്രദവസ്ഥ, സ്ഥൂലപ്രപഞ്ചം ഇവയുടെ 
സ്ഥാനവും ബാഹ്യപ്രപഞ്ചാത്മകമായ ജ്ഞാനത്തിന്റെ 
കേന്ദ്രവും സപ്തലോകങ്ങളുടെയും അംഗവും 
അഞ്ചു കര്‍മ്മേന്ദ്രിയങ്ങള്‍ നാല്‌ അന്തഃകരണങ്ങള്‍ 
ഇങ്ങനെ പത്തൊന്‍പതു കാര്യങ്ങള്‍ മുഖമായിട്ടു 
ള്ളതും സ്ഥൂലപ്രപഞ്ചത്തിന്റെ ഭോക്താവും വൈശ്വാ 
നരനെന്നനിലയില്‍ പ്രസിദ്ധനും സര്‍വരൂപനുമായ 
അഗ്നി ഭഗവാന്‍ നരസിംഹത്തിന്റെ പ്രഥമപാദമാകുന്നു. 


സ്വപ്നാവസ്ഥയും അതിനാല്‍ പ്രഭാവിതവുമായ ഈ 
സൂക്ഷ്മവിശ്വം ആരുടെ സ്ഥാനമാണ്‌. ആരുടെ ആത്മജ്ഞാനം 
പ്രപഞ്ചത്തില്‍ വ്യാപിച്ചിരിക്കുന്നു. സപ്തലോകങ്ങലും ആരുടെ 
മുഖമാണ്‌, ആര്‍ക്ക്‌ പത്തൊന്‍പത്‌ മുഖമുണ്ട്‌, ആര്‍ സൂക്ഷ്മ 
പ്രപഞ്ചത്തിന്റെ ഭോക്താവും പാലകനുമാണ്‌. അങ്ങനെയുള്ള 
തൈജസപുരുഷന്‍ തന്നെയാണ്‌ നൃസിംഹത്തിന്റെ ദ്വിതീയ 


പാദം. 


സുഷുപ്തിയും പ്രളയാവസ്ഥയും ആരുടെ സ്ഥാനമാണ്‌, 
ആരുടെ രൂപം ഘനീഭൂതവിജ്ഞാനമാണ്‌, ആരുടെ മുഖം 
ചിന്മയ പ്രകാശമാണ്‌, ആനന്ദമയമാണ്‌, അങ്ങനെയുള്ള 
പ്രാജ്ഞപുരുഷന്‍ തന്നെയാണ്‌ നൃസിംഹത്തിന്റെ തൃതീയ 
പാദം. ഇങ്ങനെ ത്രിപാദയുക്തനായ പരമശിവന്‍ സകലരു 
ടെയും സ്വാമിയും സര്‍വജ്ഞനും അന്തര്യാമിയും ആണ്‌. സക 
ലതിന്റെയും സൃഷ്ടി സ്ഥിതി സംഹാരസ്ഥാനവും അതു തന്നെ. 


സ്ഥൂലസൂക്ഷ്മജ്ഞനും പ്രജ്ഞാനം ഘനീഭവിക്കാത്ത 
വനും അദൃശ്യനും നിരാകാരനും ആയ പൂര്‍ണ്ണര്രഹ്മ തന്നെ 
യാണ്‌ ഭഗവാന്‍ നരസിംഹത്തിന്റെ ചതുര്‍ത്ഥപാദമെന്ന്‌ 
ജ്ഞാനികള്‍ പറയുന്നു. മുമ്പ്‌ സൂചിപ്പിച്ച നാലു പാദങ്ങളിലും 
ആരെപ്പറ്റിയാണോ വര്‍ണ്ണിച്ചിരിക്കുന്നത്‌ അത്‌ ഭഗവാന്‍ നര 
സിംഹം തന്നെ. അദ്ദേഹത്തെ മനസ്സിലാക്കണം. 


2. അഥ സാവിത്രീ ഗായത്രീ യാ യജുഷാ പ്രോക്താ 
തയാ സർവമിദം വ്യാപ്തം ഘ്ൃണിരിതി ദ്വേ അക്ഷരേ 
സൂര്യ ഇതി ത്രീണി ആദിത്യ ഇതി ത്രീണി ഏതദ്‌ വൈ 
സാവിത്രാസ്യാഷ്ടാക്ഷരം പദം ശ്രിയാഭിഷിക്തം യ 
ഏവം വേദ ശ്രിയാ ഹൈവാഭിഷിച്യതേ തദേദത്‌ ജ്ൂചാ 
ഭ്യൂക്തം-ജുചോ അക്ഷരേ പരമേ വ്യോമ്ന്യ സ്മിന്‍ 
ദേവാ അധിവിശ്വേ നിഷേദുഃ യസ്തന്ന വേദകിമൃചാ 
കരിഷ്യതി യ ഇത്തദ്‌ വിദുസ്ത ഇമേസമാസത ഇതി 
ന ഹ വാ ഏത ന്യര്‍ചാ ന യജുഷാ ന സാമ്നാര്‍ത്ഥോ 
f സ്തി യഃ സാവിത്രിം വേദ ഇതി 


ഓം ഭൂര്‍ ലക്ഷ്മീര്‍ഭുവര്‍ലക്ഷ്മീഃ സുവഃ കാല 
കര്‍ണീ തന്നോ മഹാലക്ഷ്മീഃ പ്രചോദയാദിത്യോ 
ഷാവൈ മഹാലക്ഷ്മീര്‍യജുഃ ഗായത്രി ചതുര്‍വിംശ 
തൃക്ഷരാ ഭവതി ഗായത്രി വാ ഇദം സര്‍വം യദിദം 
കിം ച തസ്യാദ്യ ഏതാം മഹാലക്ഷ്മീം യാജുഷീം 


വേദ മഹതീം ശ്രിയമശ്നുതേ ഓം നൃസിംഹായ ി 
ഹേവ്രജനഖായ ധീമഹി തന്നോ സിംഹഃ പ്രചോദയാത്‌ 
ഇത്യേഷാ വൈ നൃസിംഹഗായത്രി വേദാനാം ദേവാനാം 
നിദാനം ഭവതി. യ ഏവം വേദ സ നിദാനവാന്‍ ഭവതി 
ദേവാ ഹ വൈ പ്രജാപതിമ്രുവന്നഥ കൈര്‍മന്ന്തൈഃ 
ദേവഃ സ്തുത്യഃ പ്രീതോ ഭവതി സ്വാത്മാനം ദര്‍ശയതി 
തന്നോ ബ്രൂഹി ഭഗവ ഇതി സ ഹോവാച പ്രജാപതിഃ 
ഓം ഉം ഓം യോ വൈനൃസിംഹോ ദേവോ ഭഗവാ 
നൃശ്ച ബ്രഹ്മാ തസ്മൈ വൈ നമോ നമഃ 


(1) ഓം ഗ്രം ഓം യോ വൈ നൃസിംഹോ ദേവ 
വാനൃശ്ച വിഷ്ണുസ്തസ്മൈ വൈ നമോ നമഃ 


ഭഗ 


(2) ഓം വീം ഓം യോ വൈ നൃസിംഹോ ദേവ ഭഗ 


വാനൃശ്ച മഹേശ്വരസ്തസ്മൈ വൈ നമോ നമഃ 


(ദ) ഓം രം ഓം യോ വൈ നൃസിംഹോ ദേവോ 
വാന്യശ്ചവ പുരുഷ സ്തസ്‌്മൈ വൈ നമോ നമഃ 


ഭഗ 


(4) ഓം മം ഓം യോ വൈ നൃസിംഹോ ദേവോ 
വാന്യശ്വ ഈശ്വരസ്തസ്മൈ വൈ നമോ നമഃ 


ഭഗ 


(5) ഓം ഹാം ഓം യോ വൈ നൃസിംഹോ ദേവോ 
ഭഗവാന്യോ സരസ്വരതീ തസ്മൈ വൈ നമോ നമഃ 
(6) ഓം ഹം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്യഃ ്രീസ്തസ്മൈ വൈ നമോ നമഃ 

(7) ഓം വിഷ്ണും യോ വൈ നൃസിംഹോ ദേവോ 
ഭഗവാന്‍ യാ ഗാരീ തസ്മൈ വൈ നമോ നമഃ 

(8) ഓം ജ്വം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യാ പ്രകൃ തിസ്മസ്മൈ വൈ നമോ നമഃ 
(9) ഓം ലം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യാ വിദ്യാ തസ്മൈ വൈ നമോ നമഃ 


(10) ഓം തം ഓം യോ വൈ നൃസിംഹോ ദേവോ 
വാന്യശ്ച ഓംകാര സ്തസ്മൈ വൈ നമോ നമഃ 


ഭഗ 


(1) ഓം സം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്യേ ചത്രസഃ ധര്‍മ്മാസ്താസ്തസ്മൈ വേ നമോ 
നമഃ 

(12) ഓം വാ ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 


വാന്‍ യേ ച വേദാഃ സാംഗാഃ സ ശാഖാസ്ത സ്മൈ 
വൈ നമോ നമഃ 


(13) ഓം തോ ഓം യോ വൈ നൃസിംഹോദേവോ 
വാന്യേ പഞ്ചാഗ്നയസ്തസ്‌മൈ വൈ നമോ നമഃ 


ഭഗ 


(14) ഓം മും ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യാഃ സപ്ത വ്യാഹൃതയസ്തസ്മൈ വൈ നമോ 
നമഃ 


(5) ഓം ഖം ഓം യോ വൈ നൃസിംഹാദേവോ ഭഗ 
വാന്‍ യേ ചാഷ്ട്ര ലോകപാലാസ്തസ്മൈ വൈ നമോ 
നമഃ 


(16) ഓം നും ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യേ ചാഷ്ട വസവസ്തസ്‌മൈ വൈ നമോ നമഃ 


fe 


ര 


(17) ഓം സിം ഓം യോ വൈ നൃസിംഹോ ദേവോ 
ഭഗവാന്‍ യേ ച രുദ്രാസ്തസ്്‌മൈ വൈ നമോ നമഃ 


(18) ഓം ഹം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യേ ച ആദിത്യസ്തസ്‌മൈ വൈ നമോ നമഃ 


(9) രിം ഭീം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യേ ചാഷ്ട്ര ഗ്രഹാസ്തസ്‌മൈ വൈ നമോ നമഃ 


(20) ഓം ഷം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്‍ യാനി പഞ്ചമഹാ ഭൂതാനി തസ്മൈ വൈ തമോ 
നമഃ 


(21) ഓം ണം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്യശ്ചവ കാലസ്തസ്മൈ വൈ നമോ നമഃ 


(22) ഓം ഭം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാനൃശ്ച മനുസ്തസ്മൈ വൈ നമോ നമഃ 


(23) ഓം ദ്രിം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്യശ്ച മൃത്യുസ്തസ്മൈ വൈ നമോ നമഃ 


(24) ഓം മും ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാനൃശ്ച യമസ്തസ്മൈ വൈ നമോ നമഃ 


(25) ഓം ത്യും ഓം യോ വൈ നൃസിംഹോ ദേവോ 
ഭഗവാനൃശ്ചന്തക സ്തസ്മൈ വൈ നമോ നമഃ 


(26) ഓം മും ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാനൃശ്ച പ്രാണസ്തസ്്‌മൈ വൈ നമോ നമഃ 


(27) ഓം ത്യും ഓം യോ വൈ നൃസിംഹോ ദേവോ 
ഭഗവാനൃശ്ച സൂര്യസ്തസ്മൈ വൈ നമോ നമഃ 


(28) ഓം നം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്യശ്വ സോമസ്തസ്മൈ വൈ നമോ നമഃ 


(29) ഓം മാം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാനൃശ്ച വിരാട്‌ പുരുഷസ്തസ്‌മൈ വൈ നമോ നമഃ 


(30) ഓം മു ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാനൃശ്ചവ ജീവസ്തസ്്‌മൈ വൈ നമോ നമഃ 


(31) ഓം ഹം ഓം യോ വൈ നൃസിംഹോ ദേവോ ഭഗ 
വാന്യശ്വ സര്‍വം തസ്മൈ വൈ നമോ നമഃ 


(32) ഇതി താന്‍ പ്രജാപതിഃ അ്രവീത്‌ ഏതൈഃ 
ദ്വാത്രിംശത്‌ മന്ത്രഃ നിത്യം ദേവം സ്തുവതേ തതോ 
ദേവഃ പ്രീതോ ഭവതി സ്വത്മാനം ദര്‍ശയതി തസ്മാദ്യ 
ഏതൈര്‍മന്ത്രൈ നിത്യം ദേവം സ്താതി സ ദേവം 
പശ്തി സ സര്‍വം പശ്യതി സോ ! മൃതത്വം ച ഗച്ഛ 
തി. യ ഏവം വേദേതി മഹോപനിഷത്‌. 


വീണ്ടും ദേവന്മാര്‍ ബ്രഹ്മാവിനോട്‌ ചോദിച്ചു: ഭഗവാനെ, 
ഭഗവാന്‍ നൃസിംഹത്തെ ഏതെതെല്ലാം സ്തോത്രം കൊണ്ടു 
സ്തുതിച്ചാലാണ്‌ അദ്ദേഹത്തിന്റെ ദര്‍ശനം ലഭിക്കുന്നത്‌. 
ബ്രഹ്മാവ്‌ പറഞ്ഞു: മുകളില്‍ പറയപ്പെട്ട മുപ്പത്തിരണ്ടു സംഖ്യ 
യുളള ശ്രേഷ്ഠമന്ത്രത്തിന്റെ മുപ്പത്തിരണ്ടു മന്ത്രങ്ങളാല്‍ 
അദ്ദേഹം പ്രസന്നനായിത്തീരുന്നു. ഈ മന്ദ്രങ്ങളാല്‍ നിത്യവും 
അദ്ദേഹത്തെ സ്തുതിക്കുക. അങ്ങനെ ചെയ്താല്‍ അദ്ദേഹ 
ത്തിന്റെ ദര്‍ശനം ലഭിക്കും. അമൃതത്വം പ്രാപിക്കാനും അത്‌ ഉപ 


കരിക്കും. ഇത്‌ അറിയുന്നവനും മേല്‍ പറഞ്ഞ ഫലം പ്‌ 
ക്കും. ഇങ്ങനെ മഹോപനിഷത്ത്‌. 


അഞ്ചാം ഉപനിഷത്ത്‌ 


1.ദേവാ ഹ വൈ പ്രജാപതിമബ്രുവന്‍ മഹാച്രകം നാമ 
ചരകം നോ ബ്രൂഹി ഭഗവ ഇതി സര്‍വ കാമികം മോക്ഷ 
ദ്വാരം യദ്യോഗിന ഉപദിശന്തി. സ ഹോവാച പ്രഭോ 
പതിഃ ഷഡാരം ഭവതി ഷട്‌ പത്രം ചരകം ഭവതി ഷഡ്‌ 
വാ ജതവഃ ജതുൂഭിഃ സംമിതം ഭവതി മ(ധ്യേ നാഭിര്‍ഭ 
വതി നാഭ്യാം വാ ഏതേ അരാ പ്രതിഷ്ഠിതാഃ മായയാ 
യാ ഏതത്‌ സര്‍വം വേഷ്ടിതം ഭവതി നാത്മാനം മായാ 
സ്പൃഗതി തസ്മാത്‌ മായയാ ബഹി വേഷ്ടിതം ഭവതി 
അഥ അഷ്ടാരം അഷ്ടപദം ചരകം ഭവതൃഷ്ടാക്ഷരാ വൈ 
ഗായത്രീ. ഗായത്ര്യാ സംമിതം ഭവതി ബഹിര്‍മായയാ 
വേഷ്ടിതം ഭവതി ക്ഷേത്രം ക്ഷേത്രം വാ മായാ ഏഷാ 
സംപദ്യതേ ദ്വാദശാരം ദ്വാദശപത്രം ച്രകം ഭവതി ദ്വാദ 
ശാക്ഷരാ വൈ ജഗതി ജഗത്യാ സംമിതം ഭവതി 
ബഹിര്‍മായം വേഷ്ടിതം ഭവതി. അഥ ഷോഡശാരം 
ഷോഡശപത്രം ചരകം ഭവതി ഷോഡശ കലോ വൈ 
പുരുഷഃ പുരുഷ ഏവ ഇദം സര്‍വം പുരുഷേണ 
സംമിതം ഭവതി. മായാ ബഹിര്‍വേഷ്ടിതം ഭവതി. അഥ 
ദ്വാത്രിശദരം ദ്വാത്രിം സത്‌ പ്രതം ചക്രം ഭവതി. ദ്വാത്രിം 
ശദക്ഷരാ വാ അനുഷ്ടുബനുഷ്ടുഭം സംമിതം ഭവതി. 
ബഹിര്‍മായയാ വേഷ്ടിതം ഭവതി അരൈര്‍ വാ ഏതത്‌ 
സുബദ്ധം ഭവതി വേദാ വാ ഏതേ അരാ പത്രൈര്‍വാ 
ഏതത്‌ സർവതഃ പരിക്രാമതി ഛന്ദാംസി വൈ 
പ്രതാണി 


ബ്രഹ്മാവിനോട്‌ വീണ്ടും ദേവന്മാര്‍ പറഞ്ഞു: ഭഗവാനെ, 
അനുഷ്ടുഭമന്ത്രരാജന്റെ മഹാച്രരം എന്നു പേരുള്ള ചക്രത്തെ 
ക്കുറിച്ച്‌ ഞങ്ങള്‍ക്ക്‌ പറഞ്ഞു തരണം. ഈ ച്രകം മോക്ഷപ്ര 
ദവും സര്‍വാഭിഷ്ടദായകവുമെന്ന്‌ പറയപ്പെടുന്നു. അതുകേട്ട്‌ 
ബ്രഹ്മാവ്‌ പറഞ്ഞു: നിങ്ങള്‍ പറഞ്ഞത്‌ ശരിയാണ്‌. സുദര്‍ശനം 
എന്നാണ്‌ ആ മഹാക്രകത്തിന്റെ പേര്‌. ഇത്‌ ആറ്‌ അക്ഷരങ്ങള്‍ 
ചേര്‍ന്നതാണ്‌. ഇതില്‍ ആറ്‌ ജതുക്കളുണ്ട്‌. ഭൂതുക്കളെ അരങ്ങ 
ളോട്‌ സാദൃശ്യപ്പെടുത്തി. ച്രകത്തിന്റെ നാഭിയില്‍ ഈ അക്ഷ 
രങ്ങള്‍ ഘടിപ്പിച്ചിരിക്കുന്നു. മായക്ക്‌ ആത്മാവിനെ സ്പര്‍ശി 
ക്കാന്‍ സാധ്യമല്ല. അതിനാല്‍ മായ ഈ ച്രകത്തെ വെളിയില്‍ 
നിന്നു കൊണ്ട്‌ ആവരണം ചെയ്തിരിക്കുന്നു. വീണ്ടും എട്ട്‌ അര 
മുള്ള അഷ്ടദളച്രകമാകുന്നു. ഗായത്രിക്കും എട്ടു അക്ഷരമു 
ണ്ട്‌. ഗായത്രിയുമായി ഇങ്ങനെ ഉപമിച്ചു. മായവെളിയില്‍ നിന്ന്‌ 
വളയം വെച്ചിരിക്കുന്നു. പിന്നീട്‌ പന്ത്രണ്ട്‌ അരങ്ങളുള്ള ചക 
മാകുന്നു. പന്ത്രണ്ട്‌ അക്ഷരങ്ങളുള്ള ജഗതിഛന്ദസ്സിനോട്‌ ദ്വാദ 
ശദളച്രകത്തെ സാദൃശ്യപ്പെടുത്തി. ഇതും മായയാല്‍ ആവൃ 
തമാണ്‌. പതിനെട്ടു ദളങ്ങളുള്ള ഷോഡശാരം ഉണ്ട്‌. അത്‌ 
ഷോഡശകലായുക്തമാണ്‌. നൃസിംഹത്തിനും പതിനാറ്‌ കല 
കളാണ്‌. ഇതിനെ സാക്ഷാല്‍ ഭഗവാനെന്ന്‌ മനസ്സിലാക്കുക. 
പിന്നെ മുപ്പത്തിരണ്ടു അരങ്ങളുള്ള ചക്രമാകുന്നു. അനുഷ്ടു 
പ്പിലും മുപ്പത്തിരണ്ട്‌ അക്ഷരങ്ങളാണ്‌. ഇതും മായയാല്‍ 


P 


ഇ 


ബഹിര്‍ഭാഗത്തു നിന്നും ആവേഷ്ടിതമാണ്‌. വേദം തന്നെയാണ്‌, 
ഈ ചക്രത്തിന്റെ അരങ്ങള്‍. ഛന്ദസ്സ്‌ ദളങ്ങളും ആണ്‌. ഈ 
ദളങ്ങളാലാണ്‌ കറങ്ങുന്നത്‌. 


2. ഏതത്‌ സുദര്‍ശനം മഹാച്രകം തസ്യ മധ്യേ 
നാഭ്യാം താരകം ഭവതി യദക്ഷരം നാരസിംഹമേ 
കാക്ഷരം തദ്‌ ഭവതി ഷട്‌ സു പത്രേഷു ഷഡക്ഷരം 
സുദര്‍ശനം ഭവതി. അഷ്ടസു പത്രേഷു അഷ്ടാക്ഷരം 
നാരായണം ഭവതി ദ്വാദശസ്യ പത്രേഷു ദ്വാദശാക്ഷരം 
വാസുദേവം ഭവതി ഷോഡശസു പതദറേഷു മാതൃ 
കാദ്യാഃ സബിന്ദുകാഃ ഷോഡശകലാ ഭവതി ദ്വാത്രിം 
ശത്സുപത്രേഷു ദ്വാത്രിംശദക്ഷരം മന്ത്രരാജഃ നാരസിം 
ഹമനുഷ്ടുഭം ഭവതി തദ്‌ വാ ഏതത്‌ സുദര്‍ശനം മഹാ 
ചരകം സര്‍വകാമികം മോക്ഷ ദ്വാരമൃങ്മയം 
യജുര്‍മയം സാമമയം ബ്രഹ്മമയം അമൃതമയം ഭവതി 
തസ്യ പുരസ്താത്‌ വസവഃ ആസതേ. രുദ്രാഃ ദക്ഷി 
ണതഃ പശ്ചാത്‌ വിശ്വദേവാഃ ഉത്തരതോ ബ്രഹ്മവിഷ്ണു 
മഹേശ്വരാഃ നാഭ്യാം സൂര്യ ചന്ദ്രമസൌ പാര്‍ശ്വയോഃ 
തദേത ദൃചാഭ്യുക്തം ഭൂചോ അക്ഷരേ പരമേ വ്യോമ 
ന്യസ്മിന്‍ ദേവാ അധി വിശ്വേനിഷേദുഃ. യസ്തം ന 
വേദ കിമൃചാ കരിഷ്യതി. യ ഇത്തദ്വിദുസ്ത ഇമേ സമാ 
സത ഇതി. തദേതന്മഹാച്രകം ബാലോ വാ യുവാ വാ 
വേദ സ മഹാന്‍ ഭവതി. സ ഗുരുര്‍ഭവതി സ സര്‍വേ 
ഷാം മന്ത്രാണാം ഉപദേഷ്ടാ ഭവത്യനുഷ്ടുഭാ ഹോമം 
കുര്യാത്‌അനുഷ്ടുഭാര്‍ച്ചനം തദേതത്‌ രക്ഷോഘ്നം 
മൃത്യുതാരകം ഗുരുതോ ലബ്ധം കണ്ഠേ ബാഹ 
ശിഖായാം വാ ബധ്നീതഃ സപ്ത ദ്വീപവതി ഭൂമിഃ ദക്ഷി 
ണാദ്ധനാവ കല്പതേ തസ്മാത്‌ ശ്രദ്ധയാ യാം 
കാംചിത്‌ അദ്യാത്‌ സാ ദക്ഷിണാ ഭവതി. 


3. ദേവാ ഹ വൈ പ്രജാപതി മരബുന്നാനുഷ്ടുഭസ്യ 
മന്ത്രരാജസ്യ ഫലം നോ ബ്രൂഹി ഭഗവ ഇതി സഹോ 
വാച പ്രജാപതിഃ യ ഏതം ച മന്ത്രരാജം നാരസിംഹ 
മനുഷ്ടുഭം നിത്യമധീതേ സോ ! ഗ്നിപൂതോ ഭവതി 
സ വായുപൂതോ ഭവതി സ ആദിത്യ പൂതോ ഭവതി 
സ സോമപൂതോ ഭവതി സ സത്യപൂതോ ഭവതി സ 
ബ്രഹ്മപൂതോ ഭവതി സ വിഷ്ണു പൂതോ സ രുദ്ര 
പൂതോ ഭവതി സ വേദപൂതോ ഭവതി സ സര്‍വ 
പൂതോ ഭവതി. 


സുദര്‍ശനം എന്ന പേരില്‍ അറിയപ്പെടുന്ന മഹാച്രകം 
മുപ്പത്തിരണ്ടു ദളങ്ങലുള്ള ഈ ചക്രം തന്നെയാണ്‌. ഇതിന്റെ 
മധ്യത്തിലെ നാഭിയില്‍ ഭഗവാന്‍ നരസിംഹത്തെ സംബന്ധി 
ക്കുന്ന താരകമന്ത്രന്യാസം ചെയ്യണം. ആ താരക മന്ത്രം ഏകാ 
ക്ഷരം മാത്രം ചേര്‍ന്നതാണ്‌. ആ ദളങ്ങളില്‍ ആറ്‌ അക്ഷരമുള്ള 
സുദര്‍ശനമന്ത്രന്യാസം ചെയ്യണം. എട്ടു ദളങ്ങളില്‍ എട്ടക്ഷര 
മുള്ള നാരായണമന്ത്രവും പന്ത്രണ്ടു ദളങ്ങളില്‍ ദ്വാദശാക്ഷരി 
യായ വാസുദേവമന്ത്രവും ന്യാസം ചെയ്യേണ്ടതുണ്ട്‌. പതിനാറു 
ദളങ്ങളില്‍ പതിനാറ്‌ അക്ഷരങ്ങള്‍ ഉണ്ട്‌. മുപ്പത്തിരണ്ടു ദളങ്ങ 
ളില്‍ മ്രന്തരാജനായ അനുഷ്ടുപ്പിനെ ന്യാസം ചെയ്യണം. 
സുദര്‍ശനാഭിധമായ ഈ മഹാചക്രം വിശ്രുതമാണ്‌. ഇത്‌ സർവാ 
ഭിഷ്ട്പ്രദവും മുക്തി ദായകവുമാകുന്നു. ജൂക്ക്‌ യജ്ജുസ്സ്‌, സാമം 
എന്നിവയുടെ സാക്ഷാല്‍ രൂപവും അമൃതമയമാണ്‌. ഇതിന്റെ 
കിഴക്കു ഭാഗത്ത്‌ അഷ്ടദേവന്മാരും തെക്ക്‌ ഏകാദശരുദ്രന്മാരും 
വസിക്കുന്നു. നാഭിയില്‍ ബ്രഹ്മാവിഷ്ണു മഹേ ശ്വരന്മാരും ഇരു 
പാര്‍ശ്വങ്ങളിലും സൂര്യചന്ദ്രന്മാരും കുടി കൊള്ളുന്നു. 


ഴൂക്കിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാന്‍ നര 
സിംഹം പരമവ്യോമരൂപിയും അവിനാശിയുമാണ്‌. അദ്ദേഹ 
ത്തില്‍ സര്‍വവേദങ്ങലും കുടികൊള്ളുന്നു. അദ്ദേഹത്തില്‍ 
സര്‍വദേവന്മാരും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഭഗവാന്‍ നരസിം 
ഹത്തെ അറിയാത്തവന്‍ ജഗ്വേദാധ്യായനം കൊണ്ട്‌ ഫലമില്ല. 
ഭഗവാന്‍ നരസിംഹത്തെയും അദ്ദേഹത്തിന്റെ ച്രകത്തെയും 
അറിയുന്നവന്‍ പരബ്രഹ്മത്തില്‍ സ്ഥിതി ചെയ്യുന്നു. ഈ മഹാ 
ചക്രത്തെ ബാലനോ യുവാവോ പഠിച്ചാലും മഹാനായിത്തീ 
രും. മന്ത്രരാജനായ അനുഷ്ടുപ്പിനാല്‍ തന്നെ പൂജയും ഹോമ 
വും നടത്തണം. മഹാച്ക്രം രാക്ഷസന്മാരില്‍ നിന്നുണ്ടാകുന്ന 
ഭയത്തില്‍ നിന്ന്‌ രക്ഷ നല്‍കുന്നു. ഇത്‌ മൃത്യുവിനെ അകറ്റു 
ന്നു. ഗുരുവില്‍ നിന്നും ഇതിനെ യന്ത്രരുപത്തില്‍ സ്വീകരിച്ച്‌ 
കഴുത്ത്‌ ശിഖ കൈയ്‌ എന്നിവയില്‍ ധരിക്കുക. ഈ മന്ത്രോപ 
ദേശം തരുന്ന ഗുരുവിന്‌ ദക്ഷിണയായി, ഭൂമി മുഴുവന്‍ കൊടു 
ത്താലും അത്‌ അധികമില്ല. 


ബ്രഹ്മാവിനോട്‌ അവന്‍ വീണ്ടു ചോദിച്ചു: ഭഗവാനെ, ദയ 
വായി അനുഷ്ടുപ്പെന്ന വിശിഷ്ടമന്ത്രത്തിന്റെ ഫലത്തെപ്പറ്റി പറ 
യുക. നിത്യവും ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തി തീയില്‍ പഴു 
പ്പിച്ചെടുത്ത സ്വര്‍ണ്ണം പോലെയായിത്തീരുന്നു. അവന്‍ സര്‍വ 
വിധത്തിലും പരിശുദ്ധനായി ഭവിക്കുന്നു. 


നൃസിംഹപൂര്‍വതാപിന്യുപനിഷത്ത്‌ സമാപിച്ചു. 


EE 


ര 


K 


പ ങൃസി]ംഹഷ്ടച്രകോപണങുഷഘത്തു ൦ 


ഓം. ദേവോ ഹ വൈ സത്യം ലോകമായംസ്തം 
പ്രജാപതിമപൃച്ഛന്‍ നാരസിംഹച്ചരക്രന്നോ ബ്രൂഹീതി. 
താന്‍ പ്രജാപതിര്‍നാരസിംഹച്ചര്രമവോചത്‌. ഷഡ്‌ 
വൈ നാരസിംഹാനി ച്ക്രാണി ഭവന്തി. യത്‌ പ്രഥമം 
തച്ചതുരരം, യദ്വിതീയം തച്ചതുരരം, യത്തൃതീയം തദ 
ഷ്ടാരം, ചത്‌ ചതുര്‍ത്ഥം തത്‌ പഞ്ചാരം, യദ്ഷഷ്ഠം 
തദഷ്ടാരം, തദേതാനി ഷഡേവ നാരസിംഹാനി 
ച്കാണി ഭവന്തി. 


അത കാനി നാമാനി ഭവന്തി. യത്‌ പ്രഥമം തദാ 
ചരം, യദ്‌ ദ്വിതീയം തത്‌ സുച്രം, യത്തൃതീയം തന്മ 
ഹാച്രക്രം, യച്ചതുര്‍ത്ഥം തത്‌ സകലലോക രക്ഷണ 
ചരകം, യദ്‌ പഞ്ചമം തദ്യുതച്രകം, യദ്‌ ഷഷ്ഠം തദ 
സുരാന്തകച്രകം തദേതാനി ഷഡേവ നാരസിംഹ 
ച്ക്രനാമാനി ഭവന്തി. 


അഥ കാനി ത്രീണി വലയാനി ഭവന്തി. യത്‌ 
പ്രഥമം തദാന്തരവലയം ഭവതി, യദ്വിതീയം തന്മധ്യവ 
ലയം ഭവതി, യദ്‌ തൃതീയം തദ്‌ ബാഹ്യവലയം ഭവ 
തി. തദേതാനി ്രീണ്യേതേ വലയാനി ഭവന്തി. യദാ 
യദേതദ്‌ ബീജ യന്മധ്യമം താം നാരസിംഹൃഗായത്രി, 
യദ്‌ ബാഹ്യം തയന്മന്ത്രം. 


അഥ കിമന്തരം വലയം ഷഡന്തരാണി വലയാനി 
ഭവന്തി. യന്നാരസിംഹം തത്‌ പ്രഥമാത യന്മഹാ 
ലക്ഷ്യം, തദ്‌ ദ്വിതീയസ്യ, യത്‌ സാരസ്വതം. തത്‌ 
തൃതീയസ്യ, യസ്യ യത്‌ കാമം ദേവതശ്ചതുര്യസ്യ 
യത്‌ പ്രണവഃ തത്‌ പഞ്ചമസ്യ തത്‌ ക്രോധ ദജയതം 
തത്‌ ഷഷ്ഠസ്യ തദേതാനി ഷണ്ണാം നാരസിംഹ 
ച്ക്രാണാം ഷഡന്തരാണി വലയാനി ഭവന്തി. 


ദേവന്മാര്‍, സത്യസ്വരൂപനും വ്യാപകലോക പിതാവുമായ 
്രജാപതിയോട്‌, ഞങ്ങള്‍ക്ക്‌ നാരസിംഹചക്രത്തിന്റെ ഉപദേശം 
നല്‍കണമെന്ന്‌ പറഞ്ഞു. അവര്‍ക്ക്‌ പ്രജാപതി നാരസിംഹ 
ചരകം ഉപദേശിച്ചു. അതിന്റെ ചുരുക്കം ഇതാണ്‌. നാരസിംഹ 
ചക്രം ആറു പ്രകാരത്തിലാണ്‌. ആദ്യത്തെ ച്രകം നാല്‌ അര 
മുള്ളതാണ്‌. രണ്ടാമത്തേതും നാല്‍ അരമുള്ളതാണ്‌. മൂന്നാമ 
ത്തേത്‌ എട്ട്‌ അരമുള്ളത്‌, നാലാമത്തേത്‌ അഞ്ച്‌ അരമുള്ളത്‌. 
അഞ്ചാമത്തേതിനും അഞ്ച്‌ അരമാണ്‌. ആറാമത്തേതില്‍ എട്ടു 
അരങ്ങളുണ്ട്‌. ഇങ്ങനെ നാരസിംഹച്രകങ്ങള്‍ ആറാണ്‌ അവ 
യുടെ പേര്‍ എന്താണെന്നാണെങ്കില്‍ -പ്രജാപതി വിശദീകരി 
ച്ചു. ഒന്നാമത്തേത്‌ ആ ചക്രം, രണ്ടാമത്തേത്‌ സൂച്രകരം, മന്നാ 
മത്തേത്‌ മഹാചര്രം, നാലാമത്തേത്‌ സകല ലോകരക്ഷണം, 
അഞ്ചാമത്തേത്‌ ദ്യൂതച്ക്രം, ആറാമത്തേത്‌ അസുരാന്തക ചക്ര 
വും. ഇതാണ്‌ ആറ്‌ നാരസിംഹച്കരങ്ങള്‍. അവയുടെ മൂന്നു 
വലയങ്ങള്‍ ഏതെന്നു ചോദിച്ചതിന്‌ ഇങ്ങനെ മറുപടി കൊടു 


ത്തു. ആദ്യത്തേത്‌ അന്തരം, രണ്ടാമത്തേത്‌ മധ്യമം, മൂന്നാമ 
ത്തേത്‌ ബാഹ്യം ഇങ്ങനെ വലയം മൂന്നാണ്‌. ഇതില്‍ മധ്യമ 
ബീജം നാരസിംഹ ഗായ്ത്രിയാണ്‌. ബാഹ്യം ആ മന്ത്രവും. 
ആന്തരവലയം എത്രയാണെന്നാണെങ്കില്‍ - ആന്തര വലയ 
ങ്ങളുടെ സംഖ്യ ആറാണ്‌. ആദ്യത്തേത്‌ നാരസിംഹം രണ്ടാമ 
ത്തേത്‌ മഹാലക്ഷ്മ്യം മൂന്നാമത്തേത്‌ സാരസ്വതം നാല്‍ 
പ്രണവം അഞ്ച്‌ ക്രോധം നാരസിംഹവലയങ്ങള്‍ക്ക്‌ ആറ്‌ 
ആന്തരവലയങ്ങളുമുണ്ട്‌. 


അഥ കിം മധ്യമ വലയം ഷഡ്‌ വൈ മധ്യമാനി 
വലയാനി ഭവന്തി. യന്നാരസിംഹായ തത്‌ പ്രഥമസ്യ 
യദ്വിദ്മഹേ, തദ്ദ്വിതീയസ്യ യദ്വജനഖായ, തൃതീയസ്യ 
യദ്ധീമഹി, തച്ചതുര്‍ത്ഥസ്യ യസ്തന്നസ്തത്‌, പഞ്ച 
മസ്യ യത്‌ സിംഹഃ പ്രചോദദയാദിതി തത്‌ ഷഷ്ഠസ്യ 
തദേതാനി ഷണ്ണാം നാരസിംഹ ചക്രാണാം ഷണ്‍മ 
ധ്യമാനി വലയാനി ഭവന്തി. 


അഥ കിം ബാഹ്യം വലയം? ഷഡ്‌ വൈ ബാഹ്യാ 
നിവലയാനി ഭവന്തി. യദാച്ര്രം യദാത്മാ തത്‌ പ്രഥമ 
സ്യ, തത്‌ സുച്ചര്രം യത്‌ പ്രിയാത്മാ തദ്‌ ദ്വിതീയസ്യ, 
യന്മഹാ ച്രകരം, യജ്ജ്യോതിരാത്മാ തത്‌ തൃതീയസ്യ, 
തത്‌ സകലസ്യ ലോകരക്ഷണം ച്രരം യന്മായാത്മാ 
തച്ചതുര്‍ത്ഥസ്്യ, യദാക്രം യദ്യോഗാത്മാ തത്‌ പഞ്ച 
മസ്യ യദസുരാന്തക ചരകം. യത്‌ സത്യാത്മാ ഷഷ്ഠ 
സ്യ. തദേതാനി ഷണ്ണാം നാരസിംഹ ച്രകാണാം ഷഡ്‌ 
ബാഹ്യാനി വലയാനി ഭവന്തി. 


മധ്യമ വലയങ്ങള്‍ എത്രയാണ്‌? ആ ചോദ്യത്തിനുത്തര 
മായി പ്രജാപതി പറഞ്ഞു:- മധ്യത്തിലെ വലയങ്ങളുടെ 
സംഖ്യയും ആറാണ്‌. ഒന്നാമത്തേതിന്റെ “നാരസിംഹ ഹായ്‌, 
രണ്ടാമത്തേതിന്റെ “വിദ്മഹേ, മൂന്നാമത്തേതിന്റെ “വ്രജ 
നഖായ്‌ നാലാമത്തേതിന്റെ “ധിമഹി', അഞ്ചിന്റെ “തന്ന്‌, 
ആറിന്റെ “പ്രചോദയാത്‌” എന്നും ഇവയാണ്‌ നാരസിംഹ വല 
യത്തന്റെ ആറ്‌ ചക്രങ്ങള്‍. ബാഹ്യവലയങ്ങള്‍ ഏതൊക്കെ 
യാണെങ്കില്‍ ആതിന്‌ ബാഹ്യ വലയങ്ങളും ആറാണെന്ന്‌ മറു 
പടി കൊടുത്തു. 

ആ ചക്രവും ആത്മാവും ഒന്നാമത്തേതിന്റെ:- സുച 
ക്രവും പ്രിയാത്മാവും രണ്ടാമത്തേതിന്റെ: മഹാച്ക്രവും 
ജ്യോതിരാത്മാവും മുന്നാമത്തേതിന്റെ; സകല ലോകരക്ഷണം 
മായാത്മാ ഇവ അടുത്തതിന്റെ; അസുരാന്തചക്രം സത്യാത്മ, 
ഇവ അടുത്തതിന്റെ; ഇങ്ങനെ നാരസിംഹ ചക്രത്തിന്‌ ആറ്‌ 
ബാഹ്യവലയങ്ങളാണ്‌. 


ക്വൈതാനി ന്യസാനി? യത്‌ പ്രഥമം തദ്ഹൃദയേ, 
യദ്‌ ദ്വിതീയം തച്ഛിരസി, യത്‌ തൃതീയം തത്‌ ശിഖാ 
യാം, യത്‌ ചതുര്‍ത്ഥം തത്സര്‍വാംഗേഷു യത്‌ പഞ്ചമം 


I 


തത്‌ സർവേഷു യത്‌ ഷഷ്ഠം തത്‌ സര്‍വേഷുദേശേ 
ഷു. ഏതാനി നാരസിംഹാനി ച്രകാണി ഏതേഷ്വം 
ഗേഷു ബിഭ്യയാത്‌ ത സ്യാനുഷ്ടുപ്‌ സിദ്ധ്യതി. തം 
ഭഗവാന്‍ നൃസിംഹഃ പ്രസീദതി തസ്യ കൈവല്യം 
സിദ്ധ്യതി. തസ്യ സര്‍വേ ലോകാഃ സിദ്ധ്യന്തി തസ്യ 
സര്‍വേ ജനാഃ സിദ്ധ്യന്തി. തസ്മാ ദേതാനി ഷണ്ണാം 
നാരസിംഹച(ാണ്യംഗേഷു നൃസ്യാനി ഭവന്തി. 
പവിര്തം ഏതത്തന്ധ്യ ന്യസനം. ന്യസനാല്‍ 
ന്ൃസിംഹഃ ആനന്ദീ ഭവതി. കര്‍മ്മണ്യോ ഭവതി 
ബ്രഹ്മണ്യേ ഭവതി. അന്യാസാനാന്ന നൃസിം ഹാനദീ 
ഭവതി സ കര്‍മ്മണ്യോ ഭവതി. തസ്മാദേ തത്‌ 
പവിത്രം തസ്യാന്യസനം. 


യോ വാ ഏതം നാരസിംഹം ച്രകമധീതേ 
സസര്‍വേഷു വേദേഷധീതോ ഭവതി. സഃ സർവേഷു 
യജേഞഷു യാജകോ ഭവതി. സ സർവേഷു തീര്‍ത്ഥ 
ഷു സ്നാതോ ഭവതി സര്‍വ്വേഷു മന്ത്രേഷു സിദ്ധോ 
ഭവതി. സ സര്‍വത്ര ശുദ്ധോ ഭവതി. ഭൂത പിശാച 
ശാകിനീ പ്രേത നതാക നാശകോ ഭവതി. തദേത 
ന്നാശ്ര ദുധാനായ പ്രബ്ബൂയാത്ത ദേതന്നാശ്രദ്ധായ 


K 


ഇവ എവിടെ വെയ്ക്കണം? ഇവയുടെ ന്യാസം എങ്ങനെ 


പ്രബ്രൂയാദിതി. 


അനുഷ്ഠിക്കണം?- ഈ ചോദ്യത്തിനു ഉത്തരം നല്‍കപ്പെട്ടു 
- ആദ്യത്തെത്‌ ഹൃദയത്തില്‍; രണ്ടാമത്തേത്‌ ശിരസ്സില്‍; മൂന്നാ 
മത്തേത്‌ ശിഖയില്‍; നാലാമത്തേത്‌ എല്ലാ അംഗങ്ങളിലും ഈ 
ചക്രം ധരിക്കുന്നവര്‍ക്ക്‌ അനുഷ്ടുപ്‌ സിദ്ധിയുണ്ടാകുന്നു. 
അവരില്‍ ഭഗവാന്‍ ന്യസിംഹം പ്രസന്നനായിത്തീരുന്നു. 
അവര്‍ക്കും സകല ലോകവും സിദ്ധമാകുന്നു. സകലരും 
അവരെ മാനിക്കുന്നു. ഇത്‌ ധരിക്കുന്നവര്‍ കര്‍മ്മണ്യനും (്രഹ്മ 
ജ്ഞാതാവുമായി ഭവിക്കുന്നു. നാരസിംഹ ചക്രം അധ്യയനം 
ചെയ്യുന്നവന്‍ സകല വേദങ്ങളുടെയും അധ്യയന കര്‍ത്താ 
വാകുന്നു. അയാള്‍ സകല യജ്ഞങ്ങളുടെയും യാജ്ഞിക 
നായി ഗണിക്കപ്പെടും. സകല മന്ത്രങ്ങളുടെയും സിദ്ധി കൈവ 
രുന്നു. ഭൂതങ്ങള്‍ പ്രേതങ്ങള്‍ പിശാചുക്കള്‍ ഇവയൊന്നും 
അവനെ ഉപദ്രവിക്കില്ലെന്നു തന്നെയല്ല അവന്‍ അവയെ 
അകറ്റാനുള്ള ശക്തിയും കൈവരുന്നു. ഈ നാരസിംഹ 
ചക്രത്തെ സംബന്ധിക്കുന്ന ഉപദേശം ശ്രദ്ധാഹീനന്മാര്‍ക്ക്‌ 
നല്‍കരുത്‌. 


നൃസിംഹ ഷട്ചക്രോപനിഷത്ത്‌ സമാപ്തം. 


ED 


ഖ്ഞ്ച്ബഹകോപണങ്്ഷത്ത്‌ ൦ 
യാ 


ശാന്തിപാഠം 


ഓം. സഹ നാവവതു. സഹ ന ഭുനക്തു. സഹ 
വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു. 
മാവി വിദ്വിഷാ വഹൈ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പര്രബഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷി 
ക്കണേ. അത്‌ ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്ക 
ണേ. ഞങ്ങള്‍ രണ്ടുപേരും ഒരുമിച്ച്‌ കഴിവുകള്‍ നേടണേ. 
ഞങ്ങള്‍ പരസ്പരം വിദ്വേഷം വഹിക്കാന്‍ ഇടയാകാതിരി 


ക്കണേ. 


1. ഹരി ഓം. അഥ പൈപ്പലാദോ ഭഗവാന്‍ ഭോ കിമാ 
ദന കിം ജാതമിതി. സദ്യോജാതമിതി. കിം ഭഗവ ഇതി. 
അഘോര ഇതി. കിം. ഭഗവ ഇതി. വാമദേവ ഇതി. 
കിം. വാ പുനരിമേ ഭഗവ ഇതി. തത്പുരുഷ ഇതി കിം 
വാ പുനരിമേ ഭഗവ ഇതി. സർവേഷാം ദിവ്യാനാം 
പ്രേരയിതാ ഈശ ആന ഇതി. ഈശാനോ ഭുതഭവ്യ 
സ്യ സർവേഷാം ദേവി യോനിനാം. 


ഒരു ഘട്ടത്തില്‍ ശാകലന്‍ പൈപ്പലാദനോട ചോദിച്ചു?- 
“ഭഗവാനെ, ആദ്യം ഉണ്ടായത്‌ എന്താണ്‌?” പൈപ്പലാദന്‍ 
പറഞ്ഞു- “സദ്യോ ജാതമെന്ന ബ്രഹ്മമാണ്‌ ആദ്യമുണ്ടായത്‌”. 
% Ek Be 
ശാകലന്‍- മറ്റു വല്ലവരുമുണ്ടോ?” പൈപ്പലാദന്‍-ഉണ്ട്‌ 
വാമദേവന്‌”. അതുകേട്ട്‌ ഇത്രയും ഭേദമേ ഉള്ളോ എന്ന്‌ 
I y 
ശാകലന്‍ ചോദിച്ചപ്പോള്‍ “അല്ല തത്‌ പുരുഷന്‍ എന്നു 
പേരുള്ള മറ്റൊരു ഭേദമുണ്ടെന്നും പൈപ്പലാദന്‍ പറഞ്ഞു. 
അപ്പോള്‍ “അങ്ങനെ നാലു ഭേദങ്ങലാണല്ലേ?” എന്ന്‌ ശാ 
കലന്‍ ചോദിച്ചു”. അല്ല സകല ദേവന്മാര്‍ക്കും പ്രേരകമായ 
ഈശാനന്‍ എന്നൊരു ഭേദം കൂടുയുണ്ട്‌ ഇതു തന്നെയാണ്‌ 
എല്ലാ ഭൂതഭവിഷ്യങ്ങള്‍ക്കും സകല ദേവയോനികള്‍ക്കും 
ശാസകമായിരിക്കുന്നത്‌”. എന്ന്‌ പൈപ്പലാദന്‍ പറഞ്ഞു. 


2. കതി വര്‍ണ്ണാഃ കതിഭേദാഃ 
കതിശക്തയഃ യത്‌ സര്‍വം 


തദ്‌ ഗുഹ്യം. 


N 


I 


“ഇതിന്‌ എത്ര വര്‍ണ്ണങ്ങള്‍ ഉണ്ട്‌? എത്ര ഭേദങ്ങളുണ്ട്‌? 
എത്ര ശക്തികളുണ്ട്‌? ഇതെല്ലാം രഹസ്യമാണ്‌. 


3. തസ്മൈ നമോ മഹാദേവായ മഹാരുദ്രായ 
4. പ്രോവാച തസ്മൈ ഭഗവാന്‍ മഹേശഃ 


5. ഗോപ്യാദ്‌ ഗോപൃതരം ലോകേ 
യദ്യസ്തി ശൃണു ശാകല 
സദ്യോജാതം മഹീ പൂഷാ 


രമാ ബ്രഹ്മാ ത്രിവൃത്‌ സ്വരഃ 


6. ജഗ്വേദോ ഗാര്‍ഹവത്വം ച 

മന്ത്രാഃ സപ്ത സ്വരാസ്തഥാ 

വര്‍ണ്ണം പീതം ക്രിയാ ശക്തിഃ 

സര്‍വാ ഭീഷ്ട ഫലപ്രദം. 

മഹാ രുദ്രന്‍ എന്നു പേരുളള ഈ മഹാ ദേവന്‍ നമ 
സ്കാരം. മഹേശന്‍ പൈപ്പലാദന്‍ ഈ ഉപദേശങ്ങള്‍ നല്‍കി. 
ശാകല, ലോകത്ത്‌ അതിരഹസ്യമായത്‌ കേള്‍ക്കുക. അത്‌ 
സദ്യോജാതമാണ്‌. അതിന്‌ സകല അഭിഷ്ടങ്ങളും കൊടുക്കു 
ന്ന മഹീപൂഷാ രമ ബ്രഹ്മാ ത്രിവൃത്‌, അകാരാദി സ്വരങ്ങള്‍ 
ജുഗ്വേദം, ഗാര്‍ഹപത്യാഗ്നി, നമഃ ശിവായ എന്ന പഞ്ചാക്ഷരം 
സ, രി, ഗ, മ, പ, ധ, നി, എന്നീ സപ്ത സ്വരങ്ങള്‍ പീത വര്‍ 
ണ്ണം ക്രിയാശക്തി എന്നിങ്ങനെ അനേകം രൂപങ്ങള്‍ ഉണ്ട്‌. 
7. അഘോരം സലിലം ചന്ദ്രം 

ഗൌരീ വേദ ദ്വിതീയകം 

നീരദാഭംസ്വരം സാന്ദ്രം 


ദക്ഷിണാഗ്നിരുദാഹൃതം 


8. പഞ്ചാശദ്‌ വര്‍ണ്ണ സായുക്തം 
സ്ഥിതിരിച്ഛാ ക്രിയാന്ധിതം 
ശക്തി രക്ഷണ സംയുക്തം 


സര്‍വാഘനഘവിനാശനം 


9. സര്‍വദുഷ്ട പ്രശവനം 


സര്‍വൈശ്വര്യ ഫലപ്രദം 


അഘോരം ജലം ചന്ദം ഗരി സാമവേദം നീരദാദം സ്വരം 
സാന്ദ്രം ദക്ഷിണാഗ്നി എന്നിവ അഘോരത്തിന്റെ സ്വരുപങ്ങ 
ളാണ്‌. ഇവയും അമ്പത്‌ അക്ഷരങ്ങളോടു കൂടിയതും സ്ഥിതി 
ഇച്ഛ ക്രിയാശക്തി എന്നിവയോടുകുടിയതും തന്റെ സങ്കല്പ 
ശക്തിയുടെ സംരക്ഷണത്തോടു കൂടിയതുമായ അഘോര സ്വരൂപം 
സകല പാപങ്ങളും നശിപ്പിക്കുന്നതും സകല ദുഷ്ടന്മാരെയും 
ശമിപ്പിക്കുന്നതും സര്‍വൈശ്വര്യവും നല്‍കുന്നതുമാണ്‌. 


10. വാമ ദേവം മഹാബോധ 
ദായകം പാവകാത്മകം 
വിദ്യാലോക സമായുക്തമം 


ഭാനുകോടി സ്രമപ്രഭം 


K 


11. പ്രസന്നം സാമവേദാഖ്യാ 
നാനാഷ്ടക സമന്വിതാ 
ധീരസ്വരമധീന, ചാ- 
ഹവനീയമനുത്തമം 

12. ജ്ഞാന സംഹാരസംയുക്തം 
ശക്തി ദ്വയ സമന്വിതം 
വര്‍ണ്ണം ശുക്ലം തമോ മിശ്രം 
പൂര്‍ണ്ണ ബോധകരം സ്വയം 

13. നമത്രയ നിയന്താരം 
ധാമത്രയ സമന്വിതം 
സര്‍വസഭാഗ്യദം നൃണാം 
സര്‍വകര്‍മ്മ ഫലപ്രദം 

14. അഷ്ടാക്ഷര സമായുക്ത 
മഷ്ട പ്രതാന്തര സ്ഥിതം 
വാമദേവനും മഹത്തായ ബോധം നല്‍കുന്നവനും 

അഗ്നിരൂപനും വിദ്യാപ്രകാശയുതനും നൂറുകോടി സൂര്യന്റെ 

പ്രഭയുളളവനും സുപ്രസന്നനും സാമവേദമെന്ന്‌ പേരുള്ള 
വനും സാമവേദ്രപതിപാദിതമായ സപ്ത സ്വരങ്ങളും ഭരത. 
ശാസ്ത്രനിഷ്പന്നമായ ഗീതിയും ചേര്‍ന്നവനും ധീരസ്വരാധീ 
നനും ആഹവനീയ ജ്ഞാനം സംഹാര ശക്തി ഇവ ചേര്‍ന്നവ 
നും ആണ്‌ ആ മഹാന്‍. അദ്ദേഹം വെളുത്ത നിറമുളളവനും 
തമോഗുണയുക്തനും പൂര്‍ണ്ണജ്ഞാന കര്‍ത്താവും ധാമത്രയ 
നിയന്താവും ധാമത്രയാന്പിതനും സര്‍വ സനഭാഗ്യവും 


നല്‍കുന്നവനും സകല കര്‍മ്മങ്ങള്‍ക്കും ഫലം നല്‍കുന്ന 


വനും അ, ക, ച, ട, ത, പ, യ,ശ ഈ അക്ഷരങ്ങള്‍ ചേര്‍ന്നവ 
നും ഹൃദയത്തിലുള്ള അഷ്ടദള കമലത്തില്‍ നിവസിക്കുന്ന 
വനുമാകുന്നു. 
15. യത്തത്തത്‌ പുരുഷം പ്രോക്തം 
വായുമണ്ഡല സംവൃതം 
പഞ്ചാഗ്നിനാ സമായുക്ത, 
മന്ത്രശക്തി നിയാമകം 
16. പഞ്ചാഗത്‌ സ്വര വര്‍ണ്ണാ വ്യാ- 
മഥവേദ സ്വരൂപകം 
കോടി കോടി ഗണാധ്യക്ഷം 
ബ്രഹ്മാണ്ഡാഖണ്ഡ വിഗ്രഹം 
17. വര്‍ണ്ണം രക്തം കാമദം ച 
സര്‍വ്യാധി വ്യാധി ഭേഷജം 
സൃഷ്ടി സ്ഥിതി ലയാ ദീനാം 
കാരണം സര്‍വ ശക്തി ധൃക്‌ 
18. അവസ്ഥാത്രി തയാ തീതം 
തുരീയം ബ്രഹ്മ സംജ്ഞിതാ 
ബ്രഹ്മ വിഷ്ണ്ഡാദിഭി. സേവ്യം 


സർവേഷാം ജനകം പരം. 


fh 


ഞാന്‍ സൂചിപ്പിച്ച തത്‌ പുരുഷന്‍ വായു മണ്ഡല 
സംവൃതനും പഞ്ചാഗ്നിയില്‍ സമവേഷ്ടിതനും മന്ത്രശക്തിയെ 
നിയന്ത്രിക്കുന്നവനും സ്വരവ്യഞ്ജനാത്മകമായ അമ്പത്‌ 
അക്ഷരങ്ങളോടു കൂടിയവനും അഥര്‍വ വേദസ്വരുപനും 
കോടാനുകോടി ഗണങ്ങള്‍ക്ക്‌ അധ്യക്ഷനും ്രഹ്മാണ്ഡാ 
ഖണ്ഡ വിഗ്രഹനും ചുവന്ന നിറമുളളവനും കാമ ദാതാവും 
സകല ആധികളും വ്യാധികളും നശിപ്പിക്കുന്നവനും സൃഷ്ടി 
സ്ഥിതി സംഹാരകാരകനും സര്‍വ ശക്തി ധാരിയും 
അവസ്ഥാത്രയാതീതനും തുരീയനും ബ്രഹ്മാ എന്ന്‌ പേരോടു 
കൂടിയവനും [്രഹ്മാവ്‌ വിഷ്ണു മുതലായവരാല്‍ സേവിക്ക 
പ്പെടുന്നതും സകലത്തിന്റെയും പിതാവുമാകുന്നു. 
19. ഈശാനാം പരമം വിദ്യാത്‌ 

പ്രേരകം ബുദ്ധി സാക്ഷിയും 

ആകാശാത്മക മവ്യക്ത- 

മോംകാരസ്വര ഭൂഷിതം 
20. സര്‍വദേവമയം ശാന്തം 

ശാന്ത്യതീതം സ്വരാദ്‌ ബഹിഃ 

അകാരാ ദി സ്വരാ ധ്യക്ഷ- 

മാകാശമയ വിഗ്രഹം 
21. പഞ്ച കൃത്യ നിയന്താരം 

പഞ്ചര്രഹ്മാത്മകം ബൃഹത്‌ 

പഞ്ചരബഹ്മോപസംഹാരം 

കൃത്വാ സ്വാത്മനി സംസ്ഥിതഃ 
22. സ്വ മായാ വൈ ഭവാന്‍ സര്‍വാന്‍ 

സംഹൃത്യ സ്വാത്മനി സ്ഥിതഃ 

പഞ്ച ബ്രഹ്മാത്മകാതീതോ 

ഭാസതേ സ്വസ്വ തേജസാ 

ആദാവന്തേ ച മധ്യേച 

ഭാസസേ നാന്യ ഹേതു നാ 

ഈശാനനും സകലരുടെയും ബുദ്ധി സാക്ഷിയും 
ആകാശ സ്വരൂപനും അവ്യക്തനും ഓങ്കാര സ്വരഭൂഷിതനും 
സര്‍വദേവമയനും ശാന്തനും ശാന്തിക്കും അതീതനും 
സ്വരങ്ങളാല്‍ അംഗവ്യനും അകാരാ ദി സ്വരങ്ങള്‍ക്കെല്ലാം 
അധ്യക്ഷനും സൃഷ്ടി തുടങ്ങിയ പഞ്ചകൃത്യങ്ങളുടെയെല്ലാം 
നിയാമകനും സര്‍വവ്യാപിയും പഞ്ച ബ്രഹ്മ സ്വരൂപനും 
പഞ്ചരബഹ്മോപസംഹാരം ചെയ്ത്‌ സ്വാത്മാവില്‍ സ്ഥിതിചെ 
യ്യുന്നവനും തന്റെ മായാ വൈഭവത്താല്‍ സര്‍വവും സംഹ 
രിച്ച്‌ സ്വാത്മ സ്ഥിതനായിരിക്കുന്നവനും ആദിമധ്യാന്ത 


ങ്ങളിലും മറ്റൊരു കാരണവശാലും ഭാസിതമാകാത്തവനും 
എന്നാല്‍ സ്വയം പ്രകാശനും സ്വയം ഭൂവുമാകുന്നു. 


23. മായയാ മോഹിതാഃ ശംഭോര്‍ 
മഹാ ദേവം ജഗദ്‌ ഗുരും 
ന ജാനന്തി സുരാഃ സര്‍വേ 


സര്‍വകാരണ കാരണം 


K 


24. ന സാദൃശേ തിഷ്ടതി രൂപമസ്യ 


പരാത്പരം പുരുഷം വിശ്വധാമ 


25. യേന പ്രകാശതേ വിശ്വം 
യത്രൈവ പ്രവിലീയതേ 
തദ ബ്രഹ്മ പരമം ശാന്തം 


തദ ബ്രഹ്മാസ്മി പരം പദം 


26. പഞ്ച ബ്രഹ്മ പരം വിദ്യാത്‌ 
സദ്യോജാതാദി പൂര്‍വകം 
ദൃശ്യതേ ശ്രൂയതേ യച്ച 
പഞ്ചര്രഹ്മാത്മകം സ്വയം 

27. പഞ്ചധാവര്‍ത്തമാനം തം 
ബ്രഹ്മകാര്യമിതി സ്മൃതം 
ബ്രഹ്മകാര്യമിതി ജ്ഞാത്വാ 


ഈശാനം പ്രതി പദ്ൃതേ 


28. പഞ്ച ബ്രഹ്മാത്മകം സര്‍വം 
സ്വാത്മനി പ്രവിലാപ്യ ച 
സോ! ഹ സ്മീതി ജാനീയതാ 


ദ്വിദ്വാന്‍ ബ്രഹ്മാടമൃതോ ഭവേത്‌ 


29. ഇത്യേതത്‌ ബ്രഹ്മ ജാനീയാ- 


ദൃ സ മുക്തോ ന സംശയഃ 


30. പഞ്ചാക്ഷരമയം ശംഭും 
പഞ്ച ്ബഹ്മണ രൂപിണം 
ന കാരാ ദിയ കാരാന്തം 


ജ്ഞാത്വാ പഞ്ചാക്ഷരം ജപേത്‌ 


ശങ്കരന്റെ മായയാല്‍ മോഹിതരാകയാല്‍ സകലദേവ 
ന്മാരും ജഗദ്‌ ഗുരുവും സകല കാരണകാരണ ഭൂതനുമായ 
മഹാദേവനെ അറിയുന്നില്ല. വിശ്വപകാശകനായ ആ 
പരാത്പരപുരുഷന്റെ രൂപം കണ്ണുകള്‍ക്ക്‌ വിഷയമല്ല. ആരു 
മൂലമാണോ ഈ വിശ്വം പ്രകാശിതമായത്‌ എവിടെയാണോ 
വിലയം പ്രാപിക്കുന്നത്‌, ആ ബ്രഹ്മം പരമശാന്തമാണ്‌. ഞാന്‍ 
ആ പരമ പദസ്വരൂപന്‍ തന്നെ. സദ്യോജാതാദികള്‍ ആ 
ബ്രഹ്മം തന്നെ. ഈ പ്രപഞ്ചത്തില്‍ കാണപ്പെടുന്നതും കേള്‍ 
ക്കപ്പെടുന്നതുമെല്ലാം പഞ്ച ബ്രഹ്മാത്മകം തന്നെ. അഞ്ചു 
സ്വരൂപങ്ങളില്‍ വര്‍ത്തിക്കുന്ന അത്‌ ബ്രഹ്മം തന്നെ. ബ്രഹ്മ 
മെന്നറിഞ്ഞ്‌ ഈശാനനെ പ്രാപിക്കുക. ജ്ഞാനി ആ പഞ്ച 


ബ്രഹ്മാത്മകത്തെ ആത്മാവില്‍ വിലയിപ്പിച്ച്‌ ഞാന്‍ ആ 


പര്രബഹ്മം തന്നെ. അതിന്റെ സ്വരൂപം ഞാന്‍ തന്നെ എന്ന്‌ 
മനസ്സിലാക്കിയാല്‍ ബ്രഹ്മാനന്ദാവൃതാ സ്വാദകനായിത്തീരും. 
ഇങ്ങനെ ബ്രഹ്മ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞവന്‍ മുക്തനായി 
ഭവിക്കുന്നു. പഞ്ചാക്ഷരമയനും പരബ്രഹ്മ സ്വരൂപിയുമായ 
ശംഭുവിനെ മനസ്സിലാക്കി നമശ്ശിവായ എന്ന മന്ത്രം ജപി 
ക്കുക. 


ര 


31. സര്‍വം പഞ്ചാത്മകം വിദ്യാത്‌ 


പഞ്ച രബഹ്മാത്മ തത്വതഃ 


32. പഞ്ച ബ്രഹ്മാത്മകിം വിദ്യാം 
യോ ധീതേ ഭക്തി ഭാവതഃ 
സ പഞ്ചാത്മകതാ മേത്യ 


ഭാസതേ പഞ്ചധാ സ്വയം 


33. ഏവ മുക്ത്വാ മഹാദേവോ 
ഗാലവസ്യ മഹാത്മനഃ 
കൃപാം പകാര തത്രൈവ 
സ്വാന്തര്‍ ധീ മഗവത്‌ സ്വയം 

34. യസ്യ ശ്രവണ മാത്രേണാ- 
ശ്രുതമേവ ശ്രുതം ഭവേത്‌ 
അമതം ചമതം ജ്ഞാത 


വിജ്ഞാതം ച ശാകലം 


35. ഏകേനൈവ തു പിണ്ഡേന 
വൃത്തികായ ശ്ചഗൌതമ 
വിജ്ഞാതം മൃണ്‍മയം സര്‍വം 


മൃതഭിന്നം ഹി കാര്യകം 


ല്ലാ വസ്തുക്കളും പഞ്ച്ര്രഹ്മാത്മകമെന്നു കരുതി 
സര്‍വത്ര പ്രപഞ്ച ബ്രഹ്മതത്വം കാണണം. ഭക്തിയോടെ പഞ്ച 
ര്രഹ്മാത്മക വിദ്യ അഭ്യസിക്കുന്ന മനുഷ്യന്‍ സ്വയം 
പഞ്ചധ്രഹ്മ സ്വരൂപനായി പഞ്ചരബഹ്മ സായൂജ്യം പ്രാപിക്കു 
ന്നു. ഇങ്ങനെ മഹാദേവന്‍ മഹാത്മാവായ ഗാലവന്‍ ഉപദേ 
ശിച്ച്‌ അവനില്‍ ദയതോന്നി ആത്മ ലീനനായി ഭവിച്ചു. 
ഇതിന്റെ സ്വരുപമഹിമയെപ്പറ്റി കേട്ടാല്‍ കേള്‍ക്കാത്തതും 
കേട്ടതാകും. അറിയാത്തതും അറിഞ്ഞതുമായ എല്ലാ 
വിധജ്ഞാനവും കൈവരുന്നു. അജ്ഞാതമായ സിദ്ധാന്ത 
ജ്ഞാനവും കരഗതമാകുന്നു. ഒരേ ഒരു മൃത്പിണ്ഡം കൊണ്ട്‌ 
വൃത്ഖണ്ഡ ഭിന്നമല്ലാത്ത സകല വസ്തുക്കളുടെയും 
ജ്ഞാനം കൈവരുമല്ലോ. കാര്യം കാരണത്തില്‍ നിന്നും 
അഭിന്നമാണല്ല്ലോ. പഞ്ചര്രഹ്മ ജ്ഞാനം കൊണ്ട്‌ സര്‍വ 


വസ്തുക്കളുടെയും ജ്ഞാനം സംസിദ്ധമാകുന്നു. 
36. ഏകേന ലോഹമണിനാ 
സര്‍വം ലോഹമയം യഥാ 
വിജ്ഞാതം സ്യാദഥൈകേന 


നഖാനാം കൃന്തനേന ച 


37. സര്‍വം കാര്‍ഷ്ണ്യായ സംജ്ഞാതം 
ത ദ ഭിന്നം സ്വഭാവതഃ 
കാരണാഭിന്ന രൂപേണ 


കാര്യ കാരണ മേവ ഹി 


38. തദ്രപേണ സദാ സത്യം 

ഭേദേനോക്തിര്‍ വൃഷാ ഖലു 

തച്ച കാരണ മേകം ഹി 

ന ഭിന്നം നോ ഭയാത്മകം 
39. ഭേദഃ സര്‍വത്ര മിഥ്യൈവ 

ധര്‍മ്മാ ഭേദ നിരുപണാത്‌ 

ആതശ്ച കാരണം നിതൃ- 

മേകമേവാ ദ്വയം ഖലു 
40. അത്ര കാരണമ ദ്വൈതം 

ശുദ്ധ ചൈതന്യ മേവ ഹി 

അസ്മിന്‍ ബ്രഹ്മ പരേ വേശ്യ 

ദഹരം യ ദിദം മുനേ 
41. പുണ്ഡരീകം തു തന്മധ്യേ 

ആകാശോ ദഹരോ ഒ സ്തി തത്‌ 

സ ശിവഃ സച്ചിദാനന്ദഃ 

സോ ഉള ന്വേഷ്ടവ്യോ മുമുക്ഷു ഭീഃ 
42. അയം ഹൃദിസ്ഥിതഃ സാക്ഷി 

സര്‍വേഷാമ വിശേഷതഃ 

തേനായം ഹൃദയം പ്രോക്തഃ 

ശിവഃ സംസാരമോചകഃ 

ഇത്യുപനിഷത്‌ 

ഇരുമ്പിന്റെ ഒരു കഷണം ശരിക്ക്‌ മനസ്സിലാക്കിയാല്‍ 
മറ്റ്‌ ഇരുമ്പിന്‍ പദാര്‍ത്ഥങ്ങളുടെയും ചേരുവ മനസ്സിലാക്കാം. 
നഖം മുറിക്കുന്ന കത്തി മനസ്സിലാക്കിയാല്‍ എല്ലാ കത്തിക 
ളെപ്പറ്റിയും ഗ്രഹിക്കാം. രൂപം മാറിയാലും മൌലിക പദാര്‍ത്ഥ 
ത്തിന്‌ മാറ്റമില്ലല്ലോ, കാരണത്തില്‍ നിന്ന്‌ അഭിന്നമായ കാര്യം 
കാരണരൂപം തന്നെയാണ്‌ വസ്തുത രൂപമെന്ന്‌ കരുതിയാല്‍ 
അത്‌ അസത്യമാണ്‌. എന്തെന്നാല്‍ സര്‍വകാര്യങ്ങളുടെയും 
കാരമം ഒന്നു തന്നെ. അത്‌ ഭിന്നമോ ഉഭയാത്മകമോ അല്ല. 
എല്ലാ സ്ഥാനങ്ങളിലും കാണപ്പെടുന്ന ബേദ്രപതീതിക്കു 
കാരണം ധര്‍മ്മ നിരൂപണ ഭേദം മാത്രം. അതിനാല്‍ യഥാര്‍ 
ത്ഥത്തില്‍ കാരണം ഒന്നു തന്നെയാണ്‌. അത്‌ രണ്ടാമതെന്നാ 
കാന്‍ തരമില്ല. ചരാചരാത്മമായ ഈ വിശ്വത്തിനു കാരണം 
ശുദ്ധചൈതന്യ സ്വരൂപമായ അദ്വൈതം തന്നെ, ബ്രഹ്മത്തിന്റെ 
നിവാസസ്ഥാനമായ ശരീരത്തില്‍ ദഹദം എന്നു പേരുള്ള 
ഹൃദയ ഗൃഹത്തില്‍ കമലമെന്നു പറയപ്പെടുന്ന അതില്‍ 
ദഹരാകാശം സ്ഥിതിചെയ്യുന്നു. മുമുക്ഷുക്കളായ സാധകന്മാര്‍ 
സച്ചിദാനന്ദസ്വരൂപനായ ആ ശിവനെത്തന്നെയാണ്‌ 
അനുസന്ധാനം ചെയ്യേണ്ടത്‌. ശിവന്‍ സര്‍വദാ ഹൃദയത്തില്‍ 
സ്ഥിതിചെയ്യുന്ന നിര്‍വിശേഷ രൂപത്തില്‍ സകലത്തിനും 
സാക്ഷിയാണ്‌. അതിനാല്‍ ഹൃദയത്തെത്തന്നെ ശിവസ്വരൂ 
പമെന്ന്‌ കരുതുക. ഈ ഹൃദയം തന്നെയാണ്‌ സംസാരമോച 
കമായി വര്‍ത്തിക്കുന്നത്‌. 


പഞ്ചധ്രഹ്മോപനിഷത്ത്‌ സമാപിച്ചു. 


K 


പ രഷപ്ടശലേോപണട്ഘത്ത്‌ ൦ 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം. പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണു 
ദച്യതേ. പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവവാ വ 
ശിഷ്യതേ. 


ഈ പരബ്രഹ്മം പൂര്‍ണ്ണമാണ്‌. ഈ പ്രപഞ്ചവും പൂര്‍ണ്ണ 
മാണ്‌. ഈ പൂര്‍ണ്ണ ബ്രഹ്മത്തില്‍ നിന്നും ഈ പൂര്‍ണ്ണ പ്രപഞ്ചം 
ഉണ്ടായി. ഈ പൂര്‍ണ്ണത്തില്‍ നിന്നും പൂര്‍ണ്ണമെടുത്താലും 
പൂര്‍ണ്ണം തന്നെ അവശേഷിക്കുന്നു. ഓം. ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ 


ഒന്നാമധ്യായം 


1. അഥ ഹ പൈംഗലോ യാജ്ഞവല്ക്യമുപസമേത്യ 
ദ്വാദശവര്‍ഷശുശ്രൂഷാപൂര്‍വകം പരമരഹസ്യ കൈവ 
ല്യമനുധ്രബുഹീതി പ്രപച്ഛ. സ ഹോവാച യാജ്ഞ 
വല്കൃഃ സദേവ സോമ്യേ ദമ്രഗ ആസീത്‌. തന്നിത്യ 
മുക്ത മവിക്രിയം സത്യജ്ഞാനാനന്ദം പരിപൂര്‍ണ്ണം 
സനാതനമേകമേവാദ്ധിതീയം ബ്രഹ്മ തസ്മിന്‍ മരുശു 
ക്തികാസ്ഥാണു സ്ഫടികാദ ജലരാഹ്യപുരുഷരേ 
ഖാദിവല്ലോഹിത ശുക്ട കൃഷ്ണഗുണമയീ ഗുണസാ 
മ്യാനിര്‍വാച്യാ മൂല പ്രകൃതിരാസീത്‌. തത്‌ പ്രതിബിം 
ബിതം യത്തത്‌ സാക്ഷിചൈതന്യ മാസീത്‌. സാ 
പുനര്‍വികൃതിം പ്രാപ്യ സത്വോശ്രിക്താ /വ്ൃക്താഖ്യാ 
വരണശക്തി രാസീത്‌. തത്‌ പ്രതിബിംബിതം യത്ത 
ദീശ്വരചൈതന്യമാസീത്‌. സ സ്വാധീനമായഃ സര്‍വ 
ജ്ഞഃ സൃഷ്ടിസ്ഥിതിലയാനാമാദികര്‍ത്താ ജഗദംങ്കു 
രരൂപോ ഭവതി. സ്വസ്മിന്‍ വിലീനം സകലം ജവാദാ 
വിര്‍ഭാവയതി. പ്രാണികര്‍മ്മവശാദേഷ പടോ യദ്വത്‌ 
പ്രസാരിതഃ പ്രാണികര്‍മ്മക്ഷയാത്‌ പുനസ്തി രോഭാ 
വയതി. തസ്മിന്നേവാഖിലം വിശ്വം സങ്കോചിത പട 
വദ്വര്‍ത്തതേ. ഈശാധിഷ്ഠിതാവരണശക്തിതോ രജോ 
ര്രിക്താ മഹദ്വാഖ്യാ വിക്ഷേപ ശക്തിരാസീത്‌. തത്‌ 
്രതിബിംബിതം യത്തദ്ധിരണ്യഗര്‍ഭചൈതന്യ 
മാസീത്‌ സ മഹത്തത്വാഭിമാനീ സ്പഷ്ടാ സ്പഷ്ട 
വപുര്‍ഭവതി. 


യാജ്ഞവലക്യന്റെ അടുത്തെത്തി പൈംഗലമഹര്‍ഷി 
അദ്ദേഹത്തെ പന്ത്രണ്ടു കൊല്ലം ശുശ്രൂഷിച്ചതിനുശേഷം 
ഇങ്ങനെ പറഞ്ഞു: “ഭഗവാനെ, എനിക്ക്‌ അത്യന്തം രഹസ്യ 
മായ കൈവല്യം ഉപദേശിച്ചു തരിക.” അപ്പോള്‍ യാജ്ഞവ 
ല്ക്യന്‍ പറഞ്ഞു: “ആദ്യഘട്ടത്തില്‍ കേവലം സത്തു മാത്രമേ 
ഉണ്ടായിരുന്നുള്ളൂ. നിത്യവും മുക്തവും അഹങ്കാരിയും സത്യം 
ജ്ഞാനം ആനന്ദം എന്നിവയാല്‍ പൂര്‍ണ്ണവും സനാതനവും 


ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം അതുതന്നെയാണ്‌. 
അതില്‍ നിന്നും കാനല്‍ജലം പോലെയും മുത്തിച്ചിപ്പിയില്‍ 
വെള്ളിപോലെയും തൂണില്‍ പുരുഷനെപ്പോലെയും സ്ഫടി 
കത്തില്‍ രേഖ പോലെയും ശോഭിക്കുന്ന, ചുമപ്പും വെളുപ്പും 
കറുപ്പും ചേര്‍ന്ന ഗുണദോഷങ്ങളോടു കൂടിയ മൂല പ്രകൃതി 
യുണ്ടായി. അതില്‍ മൂന്നു ഗുണങ്ങളും തുല്യനിലയിലായിരു 
ന്നു. അതില്‍ പ്രതിബിംബിച്ചതു സാക്ഷിചൈതന്യമായി. മൂല 
പ്രകൃതി വീണ്ടും വികാരയുക്തമായപ്പോള്‍ അത്‌ സത്വഗുണ 
യുക്തമായ ആവരണ ശക്തിയായി. അതിനെ അവ്യക്തമെന്ന്‌ 
പറയുന്നു. അതില്‍ പ്രതിബിംബിച്ചത്‌ ഈശ്വരചൈതന്യമാ 
യിരുന്നു. ഈശ്വരന്‍ സര്‍വജ്ഞനും മായയെ സ്വാധീനമാക്കി 
യവനും സൃഷ്ടിസ്ഥിതിലയാത്മകമായ കര്‍ത്തവ്യം ജനത്തിന്‌ 
നല്‍കിയവനുമാണ്‌. അദ്ദേഹം തന്നെയാണ്‌ ഉള്ളില്‍ നിഗൂഡ 
മായിരിക്കുന്ന ജഗത്ബ്രഷ്ടാവ്‌. അദ്ദേഹം പ്രാണികളുടെ 
കര്‍മ്മാനുസരണം വിശ്വമാകുന്ന തിരശ്ശീല വ്യാപരിപ്പിച്ച്‌ ജീവി 
കളുടെ കര്‍മ്മക്ഷയാനന്തരം അതിനെ തിരോ ഭവിപ്പിക്കുന്നു. 
ഈശ്വരനില്‍ അധിഷ്ഠിതമായ ആവരണശക്തിയില്‍ നിന്ന്‌ 
രജോഗുണമയിയായ വിക്ഷേപശക്തി ഉണ്ടാകുന്നു. അതിനെ 
മഹത്തെന്നു പറയുന്നു. അതിന്റെ പ്രതിബിംബത്തെ 
ചൈതന്യഹിരണ്യ ഗര്‍ഭമെന്നു പറയുന്നു. ഈ മഹത്തത്വാഭി 
മാനി സ്പഷ്ടാ സ്പഷ്ടമായ ആകാരം ചേര്‍ന്നതാണ്‌. 


2. ഹിരണ്യ ഗര്‍ഭാധിഷ്ഠിത വിക്ഷേപ ശക്തിഃ തസ്ത 
മോദ്രിക്താഹംകാരാഭിധാ സ്ഥൂലശക്തിരാസീത്‌. തത്‌ 
്രതിബിംബിതം യത്തദ്വിരാട്‌ ചൈതന്യമാസീത്‌. സത 
ദഭിമാനീ സ്പഷ്ടവപുഃ സര്‍വസ്ഥൂലപാലകോ 
വിഷ്ണു പ്രധാനപുരുഷോ ഭവതി. തസ്മാദാത്മന 
ആകാശഃ സംഭൂതഃ, ആകാശദ്വായുഃ, വായോരഗ്നിഃ, 
അഗ്നേരാപഃ, അദ്ഭ്യഃ, പൃഥിവീ, താനി പഞ്ച തന്മാ 
ത്രാണി ത്രിഗുണാനി ഭവന്തി. ്രുഷ്ടുകാമോ ജഗദ്യോ 
നിസ്തമോഗുണമധിഷ്ഠായ സൂക്ഷ്മ തന്മാര്രാണി 
ഭൂതാനി സ്ഥൂലികത്തും സോ /കാമയത. സൃഷ്ടേഃ 
പരിഖിതാനി ഭുതോന്യേകമേകം ദ്വിധാവിധായ പുന 
ശ്വതുര്‍ദ്ധം കൃത്വാ സ്വസ്വേതര ദ്വിതീയാംശൈഃ 
പഞ്ചധാ സംയോജ്യ പഞ്ചികൃത ഭൂതൈരനന്തകോടി 
ബ്രഹ്മാണ്ഡാനി തത്ത ദണ്ഡോ ചിത ചതുര്‍ദ്ൃശ 
ഭുവാനാനി തത്തദ്‌ ഭുവനോചിതഗോള കസ്ഥൂല ശരീ 
രാണ്യസ്യജത്‌. സ പഞ്ചഭൂതാനാം രജോംശശ്ചതുര്‍ധാ 
കൃത്വാ ഭാഗ്രതയാത്‌ പഞ്ചവൃത്യാത്മകം ര്രാണമസ്യ 
ജത്‌. സ തേഷാം ഇദ്യഗേന കര്‍മ്മേന്ദ്രിയ ബ്യസുജ 
ത്‌. സ തേഷം സത്വാംശം ചതുര്‍ധാ കൃത്വാ ഭാഗ 
ത്യ സമഷ്ടിതം പഞ്ചക്രിയാ വൃത്യാത്മക മന്തഃ 
കരണ മസ്യജത്‌. സ തേഷാം സത്ത്വതുരീയ ഭാഗേന 


P 


ജ്ഞാനേന്ദ്രിയാണ്യസ്ജത്‌. സത്ത്വസമഷ്ടിത ഇന്ദ്രി 
യപാലകാനസ്യജത്‌. താനി സൃഷ്ടാ ന്യണ്ഡേ പ്രാചി 
ക്ഷിപത്‌. തദാജ്ഞയാ സമഷ്ട്യണ്ഡം വ്യാപ്യ താന്യ 
തിഷ്ഠന്‍ തദാജ്ഞയാ/ഹം കാര സമമ്പിതോ വിരാട്‌ 
സ്ഥൂലാനൃരക്ഷത്‌. ഹിരണ്യഗര്‍ഭസ്തദാജ്ഞയാ 
സൂക്ഷ്മാണ്യപാലയത്‌. 


ഹിരണ്യ ഗര്‍ഭ സ്ഥിതമായ വിക്ഷേപ ശക്തിയില്‍ നിന്ന്‌ 
തമോ ഗുണയുക്തമായ അഹങ്കാരമെന്ന സ്ഥൂലശക്തി ഉണ്ടാ 
കുന്നു. അതില്‍ പ്രതിബിംബിതമായിട്ടുള്ളതാണ്‌ വിരാട്‌ 
ചൈതന്യം. അതിന്റെ അഭിമാനിസ്പഷ്ടാകാരം ചേര്‍ന്നതും 
സകല സ്ഥൂല ജഗത്തിന്റെയും രക്ഷകനും പ്രധാന പുരുഷ 
നുമായ വിഷ്ണുവാകുന്നു. അതിന്റെ ആത്മാവില്‍ നിന്നും 
ആകാശം ഉത്ഭവിച്ചു. ആകാശത്തില്‍ നിന്നും വായുവും വായു 
വില്‍ നിന്ന്‌ അഗ്നിയും അഗ്നിയില്‍നിന്ന്‌ ജലവും ജലത്തില്‍ 
നിന്ന്‌ പൃഥ്വിയും ഉണ്ടായി. ഈ പ്രപഞ്ച തന്മാത്രകളും (തിഗു 
ണാത്മകമായി. ജഗത്‌ കാരണനായ ആ വിഷ്ണുവിന്‌ സൃഷ്ടി 
ക്കുള്ള ആഗ്രഹമുണ്ടായപ്പോള്‍ അദ്ദേഹം തമോഗുണത്തില്‍ 
അധിഷ്ഠിതനായി. സൂക്ഷ്മ തന്മാത്രകളെ സ്ഥൂല പഞ്ചഭൂത 
ങ്ങളാക്കി മാറ്റാന്‍ ആഗ്രഹിച്ചു. സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളില്‍ 
നിന്ന്‌ ഓരോന്നിനെയും രണ്ടായിട്ടും പിന്നെ ഭൂതങ്ങളില്‍ ഓരോ 
ന്നിനെയും രണ്ടായിട്ടും പിന്നെ അവയില്‍ ഓരോന്നിനെയും 
നാലായിട്ടും വിഭജിച്ചു. അപ്പോള്‍ ഓരോ ഭൂതത്തിന്റെയും 
അര്‍ദ്ധഭാഗത്തില്‍ അനൃഭൂതങ്ങളുടെ എട്ടാമത്തെ അംശം കൂട്ടി 
ചേര്‍ത്ത്‌ സകലതിനെയും പഞ്ചീകരിച്ചു. പഞ്ചികൃതമായ ഈ 
ഭൂതങ്ങളില്‍ നിന്നും അനന്ത കോടി ബ്രാഹ്മാണ്ഡങ്ങളുടെ 
സൃഷ്ടിയുണ്ടായി. അവയ്ക്ക്‌ യോജിച്ച വിധത്തില്‍ പതിന്നാലു 
ഭൂവനങ്ങള്‍ സൃഷ്ടിച്ചു. ആ ഭൂവനങ്ങള്‍ക്കു യോജിച്ച സ്ഥൂല 
ശരീരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. പഞ്ചഭൂതങ്ങളുടെ രജോഗുണാം 
ശത്തെ നാലായി വിഭജിച്ചു. മൂന്നു ഭാഗങ്ങളില്‍ നിന്ന്‌ പഞ്ച 
പ്രാണങ്ങളെയും സൃഷ്ടിച്ചു. അതുപോലെ പഞ്ചഭൂതങ്ങളുടെ 
സത്വഗുണാംശത്തെ നാലായി വിഭജിച്ച്‌ അവയില്‍ മൂന്നു ഭാഗ 
ങ്ങളാല്‍ പഞ്ചക്രിയായുക്തമായ അന്തഃകരണവും നാലാമത്തെ 
ഭാഗത്താല്‍ ജ്ഞാനേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. പഞ്ചേന്ദ്രി 
യങ്ങളുടെ ദേവന്മാരെ സൃഷ്ടിച്ച്‌ അവയെ ബ്രഹ്മാണ്ഡത്തില്‍ 
സ്ഥാപിക്കുകയും പരമാത്മാവിന്റെ ആജ്ഞാനുസരണം ദേവ 
ന്മാര്‍ ബ്രഹ്മാണ്ഡങ്ങളില്‍ വ്യാപിച്ചു നിവസിക്കുകയും സ്ഥൂല 
ജഗത്തിനെ സംരക്ഷിക്കുകയും ചെയ്തു. ഹിരണൃഗര്‍ഭന്റെ 
സൂക്ഷ്മ സൃഷ്ടിയെ സംരക്ഷിക്കുകയും ചെയ്തു. 


3. അണ്ഡസ്ഥാനി തേന ഹനാ സ്പന്ദിതു ചേഷ്ടിതും 
വാ ന ശേകുഃ താനി ചേതനീകര്‍ത്തും സോ/കാമയത 
ബ്രഹ്മാണ്ഡബ്രഹ്മരന്രധരാണി സമസ്തവ്ൃഷ്ടിമസ്ത 
കാന്‍ വിദാര്യ തദേവാനു പ്രാവിശത്‌. തദാ ജഡാന്യ 
പതി താനി ചേതനവത്‌ സ്വകര്‍മ്മാണി ചക്രിരേ. സര്‍വ 
ജേഞശോ മായാലേശ സമന്പിതോ വൃഷ്ടിദേഹം 
പ്രവിശ്യ തയാ മോഹിതോ ജീവത്വമഗമത്‌. ശരീര്രതയ 
താദാത്മ്യാത്‌ കര്‍തൃത്വ ഭോക്തൃത്വതാമഗമത്‌. ജാഗ്രത്‌ 
സ്വപ്ന സുഷുപ്തി മൂര്‍ച്ഛാ മരണ കര്‍മ്മയുക്തോ ഘടീ 
യന്ത്ര വദുദ്വിഗ്നോ ജാതോ മൃത ഇവ കുലാലച്ര 
ന്യായേന പരിഭ്രമതീതി. 


ഹിരണ്യ ഗര്‍ഭനെകൂടാതെ ബ്രഹ്മാണ്ഡത്തില്‍ PDs 

ചെയ്യുന്ന അവര്‍ക്ക്‌ നേരിയ സ്പന്ദനത്തിനോ ചേഷ്ടകള്‍ക്കോ 
സാധ്യമല്ല. അദ്ദേഹം അവയെ ചൈതന്യവത്താക്കാനാഗ്രഹി 
ക്കുകയും സമസ്ത സൃഷ്ടികളുടെയും മസ്തകം പിളര്‍ന്ന്‌ 
ബ്രഹ്മാണ്ഡത്തിലും ബ്രഹ്മര്രന്ധങ്ങളിലും പ്രവേശിക്കുകയും 
ചെയ്തു. അപ്പോള്‍ ജഡങ്ങളായിരുന്ന അവ ചൈതന്യവും 
കര്‍മ്മവും ചേര്‍ന്നവരായി. സര്‍വജ്ഞനായ ഈശന്‍ മായാ 
യുക്തനായി സൃഷ്ടിദേഹത്തില്‍ പ്രവേശിച്ചു; മോഹവശാല്‍ 
ജീവഭാവത്തെ പ്രാപിച്ചു. ശരീരത്രയ താദാത്മ്യത്താല്‍ കര്‍ത്തൃ 
ഭോക്തൃത്വങ്ങളെ അനുഭവിക്കാനും തുടങ്ങി. ജാഗ്രത സ്വപ്നം 
സുഷുപ്തി. മൂര്‍ച്ഛ മരണം എന്നീ ധര്‍മ്മങ്ങളെ പ്രാപിച്ച്‌ അവ 
ഉദ്വീഗ്നരായി ഘടീയന്ത്രം പോലെ കുലാല ചകുന്യായേന 
ജനിച്ചും മരിച്ചും ജഗത്തില്‍ കറങ്ങുന്നു. 


രണ്ടാമധ്യായം 


1. അഥ പൈംഗലോ യാജ്ഞവല്ക്യമുവാച - സര്‍വ 
ലോകാനാം സൃഷ്ടിസ്ഥിത്യന്തകൃദ്വിഭൂരീശഃ കഥം ജീവ 
ത്വമഗമദിതി. സ ഹോവാച യാജ്ഞ വല്ക്യഃ സൂക്ഷ്മ 
സ്ഥുലകാരണദേഹോദ്ഭവപൂര്‍വകം ജീവേ ശ്വര 
സ്വരൂപം വിവിച്യ കഥയാമവീതി സാവധാനേനൈകാ 
ഗ്രതയാ ശ്രുയതാം. ഈശഃ പഞ്ചീകൃത മഹാഭൂ 
തലേശാനാദായ വ്യഷ്ടിസമഷ്ട്യാത്മകസ്ഥുല ശരീ 
രാണി യഥാര്രമമകരോത്‌. കപാലചര്‍മ്മാന്ത്രാ 
സ്തിമാംസനഖാനി പൃഥി വ്യംശാഃരക്തമൂത്രലാലാ 
സ്വേദാദികമംബ്വാംശാഃ കാമക്രകോധാദയോ 
വ്യോമാംശാഃ ക്ഷൂത്‌ തൃഷ്ണോഷ്ണ മോഹമൈഥു 
നാദ്യാഃ അഗ്ന്യംശാഃ പ്രചാരണോത്താരണശ്വാസദികാഃ 
വായ്വംശാഃ കാമക്രോധാദയോ വ്യോമംശാഃ ഏതദ്‌ 
സംഘാതം കര്‍മ്മണി സഞ്ചിതം ത്വഗാദി യുക്തം 
ബാലാദ്യവസ്ഥാഭിമാനാസ്പദം ബഹുദോഷാശ്രയം 
സ്ഥൂലശരീരം ഭവതി. 


യാജ്ഞവല്‍ക്യനോട്‌ പൈംഗല മഹര്‍ഷി വീണ്ടും 
ചോദിച്ചു: “എല്ലാ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിത സംഹാര 
കര്‍ത്താവായ ഈശ്വരന്‍ എങ്ങനെയാണ്‌ ജീവഭാഗത്തെ പ്രാപി 
ക്കുന്നത്‌?”. യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു: സ്ഥൂലം സൂക്ഷ്മം 
കാരണം എന്ന്‌ മൂന്നുവിധത്തിലുള്ള ശരീരങ്ങളുടെ ഉത്ഭവ 
ത്തോടൊപ്പം ജീവേശ്വര സ്വരൂപങ്ങളെ വിവേചനം ചെയ്ത്‌ 
പറഞ്ഞു തരാം. ഈശ്വരന്‍ പഞ്ചീകൃതമായ മഹാഭൂതങ്ങളുടെ 
അംശമെടുത്ത്‌ വ്യഷ്ടിയുടെയും സമഷ്ടിയുടെയും സ്ഥൂലശ 
രീരങ്ങള്‍ സൃഷ്ടിച്ചു. തലയോട്ടി, തൊലി, കുടലുകള്‍, അസ്ഥി, 
മാംസം, നഖം ഇവയെല്ലാം പൃഥ്വിയുടെ അംശങ്ങളാണ്‌. രക്തം 
മൂത്രം ഉമിനീര്‍ വിയര്‍പ്പ്‌ മുതലായവ ജലാംശങ്ങളാണ്‌. വിശ 
പ്പ്‌, ദാഹം, ഉഷ്ണം, മോഹം, മഥുനം എന്നിവ അഗ്നിയുടെ 
അംശങ്ങളാണ്‌. നടക്കുക, എഴുന്നേല്‍ക്കുക, ഇരിക്കുക, 
ശ്വാസോച്ഛാസം ചെയ്യുക മുതലായവ വായുവിന്റെ അംശങ്ങ 
ളാണ്‌. കാമക്രോധാദികള്‍ ആകാശാംസങ്ങളാണ്‌. ഇങ്ങനെ ഈ 
സ്ഥൂലശരീരം ഇവയുടെയെല്ലാം സംഘാതം കൊണ്ടും കര്‍മ്മ 
ങ്ങള്‍ കൊണ്ടും നിര്‍മ്മിതമാണ്‌. ചര്‍മ്മാദിയുക്തമായ ഈ 


P 


ശരീരം ബാല്യാവസ്ഥാദി ഭാവനകളോടു കൂടിയതും അനേകം 
ദോഷങ്ങള്‍ നിറഞ്ഞതുമാണ്‌. 


2. അഥാപഞ്ചീകൃത മഹാഭൂതരജോംശഭാഗ്രതയസമ 
ഷ്ടിതഃപ്രാണമസ്ൃജത്‌. പ്രാണാപാന വ്യാനോദാന 
സമാനാഃ പ്രാണവൃത്തയഃ നാഗകൂര്‍മ്മ കൃകരദേവദ 
ത്തധനഞ്ജയാഃ ഉപ്പ്രാണാഃ ഹൃദാസനനാഭികണ്ഠ 
സര്‍വാംഗാനി സ്ഥാനാനി ആകാശാദി രജോഗുണതു 
രീയ ഭാഗേന കര്‍മ്മേന്ദ്രിയ മസ്യജത്‌. വാക്‌ പാണി 
പാദവായു പസ്ഥാത്‌. വൃത്തയഃ വചനാദാനഗമന 
വിസര്‍ഗ്ഗാനന്ദാസ്തത്തദ്‌ വിഷയാഃ ഏവം ഭൂതസ 
ത്വാംശഭാഗ്രതയസമഷ്ടിതോ/ന്തംകരണാമസ്യജത്‌. 
അന്തഃ കരമമനോബുദ്ധി ചിത്തഹം. കാരാസ്തദ്‌ 
വൃത്തയഃ ശങ്കാനിശ്ചയ സ്മരണാഭിമാനാനുസന്ധാനാ 
സ്തത്തദ്വിഷയാഃ ഗളവദനനാഭിഹൃദയ്രഭൂമധ്യം 
സ്ഥാനം ഭൂതസത്വ തുരീയഭാഗേന ജ്ഞാനേന്ദ്രിയമ 
സൃജത്‌ ശ്രോത്ര ത്വ ചക്ഷൂര്‍ജിഹ്വാരഘാണാസ്തദ്‌ വ്യ 
ത്തയഃ ശബ്ദസ്പര്‍ശരൂപരസഗന്ധാസ്തദ്വിഷയാ ദിഗ്‌ 
വാതാര്‍ക്കപ്രചേതോ/ശ്വി വഹീന്ദരോപേന്ദ് 
മൃത്യുകാഃ ചന്ദ്രോ വിഷ്ണു ശ്ചതൂര്‍ വ്രക്തഃ ശംഭുശ്ച 
കരണാധിപാഃ 


പിന്നീട്‌ അപഞ്ചീകൃതമായ മഹാഭൂതങ്ങളുടെ രജാംശ 
ത്തിന്റെ മൂന്നു ഭാഗങ്ങളെടുത്ത്‌ പ്രാണനെ സൃഷ്ടിച്ചു. 
പ്രാണന്‍ അപാനന്‍ വ്യാനന്‍ ഉദാനന്‍ സമാനന്‍ എന്നിവ 
അഞ്ചും പ്രമാണങ്ങളും നാഗം, കൂര്‍മ്മം, കൃകരം, ദേവദത്തം, 
ധനഞ്ജയം എന്നിവ ഉപ്പ്രാണങ്ങളുമാകുന്നു. ഹൃദയം മുഖം 
നാഭി കണ്ഠം എന്നീ ശാരീരികാംഗങ്ങളെല്ലാം അവയുടെ 
സ്ഥാനങ്ങളാണ്‌. ആകാശാദി പഞ്ചമഹാഭൂതങ്ങളുടെ ചതുര്‍ത്ഥ 
ഭാഗത്തില്‍ നിന്നും വാക്ക്‌, കൈയ്‌, കാല്‌, മലദ്വാരം, ഉപസ്ഥം 
എന്നീ കര്‍മ്മേന്ദ്രിയങ്ങള്‍ സൃഷ്ടിക്കപ്പെട്ടു. വചനം, ദാഹം, 
ഗമനം, വിസര്‍ജ്ജനം, ആനന്ദം എന്നിവ യഥാക്രമം ഇവയുടെ 
വിഷയങ്ങളാണ്‌. അതുപോലെ മഹാഭൂതങ്ങളുടെ സത്വാംശ 
ത്തിന്റെ മൂന്നു ഭാഗങ്ങളാല്‍ അന്തഃകരണം സുൃഷ്ടിക്കപ്പെട്ടു. 
മനസ്സ്‌ ബുദ്ധി ചിത്തം അഹങ്കാരം അന്തഃകരണം എന്നിവ 
അവയുടെ വൃത്തികളാകുന്നു. സങ്കല്പം, നിശ്ചയം, സ്മര 
ണ, അഭിമാനം, അനുസന്ധാനം എന്നിവ അവയുടെ കാര്യ 
ങ്ങളാണ്‌. കഴുത്ത്‌, മുഖം, പൊക്കിള്‍, ഹൃദയം, പുരികങ്ങ 
ളുടെ മധ്യം എന്നിവ അവയുടെ സ്ഥാനമാണ്‌. സത്വാശത്തിന്റെ 
ചതുര്‍ത്ഥഭാഗം കൊണ്ട്‌ ചെവി, തൊലി, കണ്ണ്‌, നാക്ക്‌, മൂക്ക്‌ 
എന്നീ ജ്ഞാന്റേന്ദിയങ്ങള്‍ സൃഷ്ടിക്കപ്പെട്ടു. ശബ്ദം, 
സ്പര്‍ശം, രൂപം, രസം, ഗന്ധം എന്നിവ അവയുടെ വിഷയ 
ങ്ങളാണ്‌. ദിക്കുകള്‍, വായു, സൂര്യന്‍, വരുണന്‍, അശ്വിനീ 
ദേവന്മാര്‍, അഗ്നി, ഇന്ദ്രന്‍, ഉപേന്ദ്രന്‍, മൃത്യു, ചന്ദ്രന്‍, 
വിഷ്ണു, ബ്രഹ്മാവ്‌, ശംഭു എന്നിവര്‍ ഈ ഇന്ദ്രിയങ്ങളുടെ 
അധിവന്മാരാകുന്നു. 


3. അഥാന്നാമയപ്രാണമയമനോമയ വിജ്ഞാനമയാന 
ന്ദമയാഃ പഞ്ചകോശാഃ അന്രസേനൈവ ഭൂത്വാ അന്ര 
സേന അഭിവൃദ്ധിം പ്രാപ്യ അന്നരസമയപൃഥിവ്യാം 
യദ്വിലീയതേ സോന്നമയകോശംഃ തദേവ സ്ഥൂല ശരീ 


രം. കര്‍മ്മേന്്രിയൈെഃ സഹ പ്രാണാദി പഞ്ചകം eee 
മയകോശംഃ ജ്ഞാനേന്ദ്രിയൈഃ സഹ ബുദ്ധിര്‍വിജ്ഞാ 
നമയ കോശഃ ഏതദ്‌ കോശത്രയം ലിംഗ ശരീരം സ്വരൂ 
പജ്ഞാനമാനന്ദമയ കോശഃ തത്‌ കാരണശരീരം അഥ 
ജ്ഞാനേന്ദ്രിയ പഞ്ചകം കര്‍മ്മേന്ദ്രിയ പഞ്ചകം 
പ്രാണാദി പഞ്ചകം വിജയാദിപഞ്ചകമന്തഃ കരണ ചതു 
ഷ്ടയം കാമകര്‍മ്മതമാംസൃഷ്ടപുരം. 


അന്നമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം 
എന്നിവയാണ്‌ പഞ്ചകോശങ്ങള്‍. അന്ന രസത്താല്‍ പുഷ്ടി 
പ്രാപിക്കുന്നതും പൃഥ്വിയില്‍ വിലയം പ്രാപിക്കുന്നതുമാണ്‌ 
അന്നമയ കോശം. അതു തന്നെയാണ്‌ സ്ഥൂലശരീരം. കര്‍മ്മേ 
ര്രിയ സഹിതമായ അഞ്ചു വിധത്തിലുള്ള പ്രാണങ്ങളാണ്‌ 
പ്രാണമയ കോശം. ജ്ഞാനേന്ദ്രിയ സഹിതമായ മനസ്സാണ്‌ 
മനോമയ കോശം. ഈ മൂന്നു കോശങ്ങളും ചേര്‍ന്നുള്ളതാണ്‌ 
ലിംഗ ശരീരം. സ്വരൂപജ്ഞാനമാണ്‌ ആനന്ദമയ കോശം. 
ഇതാണ്‌ കാരണ്യ ശരീരം. ഇപ്രകാരം അഞ്ച്‌ ജ്ഞാനേന്ദ്രിയ 
ങ്ങളും അഞ്ചു കര്‍മ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും പഞ്ചഭൂ 
തങ്ങളും നാല്‍ അന്തഃകരണങ്ങളും കാമം കര്‍മ്മം അവിദ്യ എന്നി 
വയും ഉള്‍പ്പെടുന്നതാണ്‌ പുരുഷ്ടകം എന്നു പറയുന്നത്‌. 


4. ഈശാജ്ഞയാ വിരാജോ വൃഷ്ടിദേഹം പ്രവിശ്യ 
ബുദ്ധിമധിഷ്ഠാ യ വിശ്വത്വമഗമത്‌. വിജ്ഞാനാത്മാ 
ചിദാഭാസോ വിശ്വോ വ്യാവഹാരികോ ജാഗ്രത്‌ സ്ഥൂല 
ദേഹാഭിമാനീ കര്‍മ്മഭൂരിതി ച വിശ്വ സ്യ നാമ ഭവ 
തി, ഈശാജ്ഞയാ സൂത്രാത്മാ വൃഷ്ടി സൂക്ഷ്മ ശരീ 
രം പ്രവിശ്യ മന അധിഷ്ഠായ തൈജസത്വമഗമത്‌. 
തൈജസഃ ്രാതിഭാസികഃ സ്വപ്നകല്പിത ഠിതി. 
തൈജസസ്യ നാമ ഭവതി. ഈശജ്ഞയാ മായോ 
പാധിരവ്യക്തസമന്മിതോ വൃഷ്ടി കാരണ ശരീരം 
പ്രവിശ്യ പ്രാജ്ഞത്വമഗമത്‌. പ്രാജേഞറ്റ്‌ വിച്ഛിന്നഃ പാര 
മാര്‍ത്ഥികഃ സുഷുപ്ത്യഭി മാനീതി പ്രാജ്ഞസ്യ നാമ 
ഭവതി അവ്യക്തലേശാജ്ഞാനാച്ഛാദിത പാരമാര്‍ത്ഥിക 
ജീവസ്യ തത്വമസ്യാ ദിവാക്യാനി ബ്രഹ്മണൈകതാം. 
ജഗുര്‍നേതര യോര്‍വ്യാവഹാരിക പ്രാതിഭാസികയോഃ 
അന്തഃകരണപ്രതിബിംബിത ചൈതന്യം യത്ത ദേവാ 
വസ്ഥാത്രയഭാഗ്‌ ഭവതി. സ ജാഗ്രത്‌ സ്വപ്ന സുഷു 
പ്ത്യവസ്ഥാഃ പ്രാപ്യ ഘടീയ ന്ത്രവ ദുദ്ധിഗ്നോ ജാതോ 
മൃത ഇവ സ്ഥിതോ ഭവതി. 


ഈശ്വരനിര്‍ദ്ദേശമനുസരിച്ച്‌ വ്യഷ്ടിയില്‍ പ്രവേശിച്ച 
ശേഷം ബുദ്ധിയില്‍ നിവസിച്ചുകൊണ്ട്‌ വിരാട്ട്‌ വിശ്വത്തിന്റെ 
അവസ്ഥ പ്രാപിച്ചു. വിജ്ഞാനാത്മാവ്‌, ചിദാഭാസം, വിശ്വം 
വ്യാവഹാരികം, ജാഗ്രത്‌, സ്ഥൂല ദേഹാഭിമാനി കര്‍മ്മ ഭൂമി 
ഇവയെല്ലാം വിശ്വത്തിന്റെ അംഗങ്ങളാണ്‌. ഈശ്വരന്റെ ആജ്ഞ 
യാല്‍ സൂത്രാത്മാവ്‌ വ്യഷ്ടിയുടെ സൂക്ഷ്മദേഹത്തില്‍ പ്രവേ 
ശിച്ചു മനസ്സിന്റെ അധിഷ്ഠാനത്തില്‍ തൈജസമായിത്തീര്‍ന്നു. 
തൈജസം പ്രാതിഭാസികം സ്വപ്ന കല്പിതം എന്നിവയെല്ലാം 
തൈജസത്തിന്റെ നാമങ്ങളാകുന്നു. ഈശ്വരാജ്ഞയാല്‍ മായ 
യുടെ ഉപാധിയുക്തമായ അവ്യക്തം വൃഷ്ടിയുടെ കാരണ 
ശരീരത്തില്‍ പ്രവേശിച്ച്‌ പ്രാജ്ഞമായി പ്രാജ്ഞം Be 


ന്നം, പാരമാര്‍ത്ഥികം, സുഷുപ്തിയുടെ അഭിമാനി എന്നിവ 
പ്രാജ്ഞത്തിന്റെ നാമങ്ങളാണ്‌. പാരമാര്‍ത്ഥിക ജീവന്‍ 
അവ്യക്ത രൂപത്തില്‍ അജ്ഞാനത്താല്‍ ആവൃതമായിരിക്കു 
ന്നു. അത്‌ ബ്രഹ്മത്തിന്റെ അംശം തന്നെ. “തത്ത്വമസി” മുത 
ലായ വാക്യങ്ങളാല്‍ അത്‌ സിദ്ധമാണ്‌. എന്നാല്‍ വ്യാവഹാ 
രികം അഥവാ പ്രാതിഭാസികമായ അംശം ബ്രഹ്മവുമായി ഇങ്ങ 
നെയുള്ള ഐക്യത്തെ പ്രാപിക്കുന്നില്ല. അന്തഃകരണത്തില്‍ 
പ്രതിബിംബിതമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ്‌ ജാഗ്ര 
ത്ത്‌, സ്വപ്നം, സുഷുപ്തി എന്നീ മുന്നു അവസ്ഥകളെയും 
പ്രാപിക്കുന്നത്‌ ചൈതന്യം തന്നെയാണ്‌. ഈ മൂന്ന്‌ അവസ്ഥ 
കള്‍ പ്രാപിച്ച്‌ ഘടിയ്രന്തം പോലെ ഉണരുകയും മൃത പ്രായ 
മാവുകയും ചെയ്യുന്നത്‌. 


5. അഥ ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തി മൂര്‍ച്ഛാ മരണാ 
ദ്യവസ്ഥാ പഞ്ചഭവന്തി. തത്തദ്ദേവതാഗ്രഹാന്പിതൈഃ 
ശ്രോത്രാദിജ്ഞാനേന്ദ്രിയൈഃ ശബ്ദാദ്യര്‍ത്ഥവിഷയഗ്ര 
ഹണജ്ഞാനം ജാഗ്രദവസ്ഥാ ഭവതി. തത്ര ഭൂമധ്യം 
ഗതോ ജീവഃ ആപാദമസ്തകം വ്യാപ്യ കൃഷിശ്രവണാ 
ദ്യഖിലക്രിയാകര്‍ത്താ ഭവതി. തത്ത്ഫലഭുക്‌ ച ഭവ 
തി. ലോകാന്തരഗത; കര്‍മ്മാജിതഫലം സ ഏവ 
ഭുങ്ക്തേ, സ സാര്‍വഭാമവത്‌ വ്യവഹാരാത്‌ ശ്രാന്തോ 
 ന്തര്‍ ഭവനം പ്രവേഷ്ടും മാര്‍ഗ്ഗമാശ്രിത്യ തിഷ്ഠതി. 


അഞ്ച്‌ അവസ്ഥകള്‍ ഉണ്ടെന്ന്‌ പറയപ്പെടുന്നു. അവ 
ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി, മൂര്‍ച്ഛ, മരണം എന്നിവയാ 
ണ്‌. ശ്രോത്രം നേത്രം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങള്‍ അതാ 
തിന്റെ ദേവന്മാരുടെ ശക്തിയോടുകൂടി വിഷയങ്ങളെ ഗ്രഹി 
ക്കുന്ന അവസ്ഥയാണ്‌ ജാഗ്രത്ത്‌. അപ്പോള്‍ ജീവന്‍ പുരിക 
ങ്ങളുടെ മധ്യേ നിവസിക്കുന്നു. എന്നാല്‍ കാലു മുതല്‍ തല 
വരെ സകല ശരീരത്തിലും വ്യാപിച്ചിരിക്കുകയും കൃഷി 
മുതല്‍ ശ്രവണം വരെ അതായത്‌ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 
കര്‍മ്മേന്ദ്രിയങ്ങളുടെയും എല്ലാ കര്‍മ്മങ്ങളും ചെയ്യുകയും 
അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ കര്‍മ്മ 
ങ്ങളുടെ ഫലം അവന്‍ പരലോകത്തും അനുഭവിക്കേണ്ടി വരു 
ന്നുണ്ട്‌. അവന്‍ ഒരു സാര്‍വഭനമനെപ്പോലെ സാംസാരിക 
കാര്യങ്ങള്‍ ചെയ്തു ക്ഷീണിച്ച്‌ ഉള്ളിലുള്ള വിശ്രമ സ്ഥാന 
ത്തേക്കു പോകാന്‍ ആഗ്രഹിക്കേണ്ട മാര്‍ഗ്ഗം ആശ്രയിച്ച്‌ കഴി 
ഞ്ഞുകൂടുന്നു. 


6. കരണോപരമേ ജാഗ്രത്‌ സംസ്കാരോത്ഥ 
്രബോധവത്‌ ഗ്രാഹ്ൃര്രാഹകരൂപസ്ഫുരണം 
സ്വപ്നാവസ്ഥാ ഭവതി. തത്ര വിശ്വ ഏവ ജാഗ്രത്‌ വ്യവ 
ഹാര ലോപാന്നാഡീ മധ്യം ചരംസ്തൈജസത്വമവ്യാ 
പ്യാവാസനാരൂപകം ജഗദ്‌ വൈചിത്ര്യം സ്വഭാസാ 
ഭാസയന്‍ യതേപ്സിതം സ്വയം ഭുങ്ക്തേ. ചിത്തൈക 
കരണാസുഷുപ്തൃവസ്ഥാ ഭവതി. ശ്രമവിശ്രാന്ത 
ശകുനിഃ പക്ഷ സംഹൃത്യ നീഡാഭിമുഖം യഥാ 
ഗച്ഛതി തഥാ ജീവോ /പി ജാഗ്രത്‌ സ്വപ്ന പ്രപഞ 
അചേ വ്യവഹൃതൃ ശ്രാന്തോ/ ജ്ഞാനം പ്രവിശ്യ 
സ്വനന്ദം ഭുങ്ക്തേ. 


ഇന്ദ്രിയങ്ങള്‍ അവയുടെ കര്‍മ്മപരിപാടി ക 
ക്കുമ്പോള്‍ ജാഗ്രദവസ്ഥയിലെ സംസ്കാരങ്ങളില്‍ ഗ്രാഗ്യഗ്രാ 
ഹകരൂപത്തിലുണ്ടാകുന്ന സ്ഫുരണമാണ്‌ സ്വപ്നാവസ്ഥ. ആ 
അവസ്ഥയില്‍ വിശ്വമെന്നു പേരുള്ള ജീവന്‍ ജാഗ്രദവസ്ഥ 
യിലെ വ്യവഹാരം ഇല്ലാതാക്കി നാഡീമധ്യത്തില്‍ തൈജസ 
ഭാവം പ്രാപിക്കുന്നു. അത്‌ അതിന്റെ വാസനാനുസരമം അഭ്യാ 
സത്താല്‍ വിചിത്രമായ ഒരു ജഗത്ത്‌ നിര്‍മ്മിച്ച്‌ സ്വേച്ഛയനു 
സരിച്ച്‌ അതിനെ അനുഭവിക്കുന്ന സുഷുപ്തിയില്‍ ചിത്തം 
തന്നെയാണ്‌ ഒരു കാരണം. പക്ഷി പറന്ന്‌ ക്ഷീണിച്ച്‌ ചിറകെ 
ല്ലാമൊതുക്കി തന്റെ കൂട്ടിലേക്ക്‌ പോകുന്നതുപോലെ ജീവന്‍ 
ജാഗ്രത്‌ സ്വപ്ന പ്രപഞ്ചങ്ങളാല്‍ ക്ഷീണിച്ചു അജ്ഞാനത്തില്‍ 
പെട്ട്‌ ആനന്ദമടയുന്നു. 


7. അകസ്മാന്മുദ്ഗരദണ്ഡാഗ്രൈസ്താഡി തവത്‌ ഭയാ 
ജ്ഞാനാഭ്യാം ഇന്ദ്രിയസംഘാതൈഃ കമ്പന്നിവമൃത 
തുല്യാ മൂര്‍ച്ഛാ ഭവതി. ജാഗ്രത്‌ സ്വപ്നസുഷുപ്തി 
മൂര്‍ഛാവസ്ഥാനാമന്യാ ആ ബ്രഹ്മാദിസ്തംബപര്യന്തം 
സര്‍വജിവഭയപ്രദാ സ്ഥുലദേഹവിസര്‍ജനീ മരണാ 
വസ്ഥാ ഭവതി. കര്‍മ്മേന്ദ്രിയാണി ജ്ഞാനേന്ദ്രിയാണി 
തത്തദ്‌ വിഷയാന്‍ പ്രാണാന്‍ സംഹൃത്യ കാമകര്‍മ്മാ 
ന്പിത അവിദ്യാഭുതവേഷിഠിതോ ജീവോ ദേഹാന്തരം 
പ്രാപ്യലോകാന്തരം ഗച്ഛതി. പ്രാക്കര്‍മ്മഫല പാകേനാ 
വര്‍ത്താന്തരകീടവദ്‌ വിശ്രാന്തിം നൈവഗച്ഛതി. 
സത്കര്‍മ്മപരിപാകതോ ബഹുനാം ജന്മനാ മന്തേ 
നൃണാം മോക്ഷേച്ഛാ ജായതേ. തദാ സദ്‌ ഗുരു 
മാര്രിതൃ ചിരകാല സേവയാ ബന്ധം മോക്ഷം 
കശ്ചിത്‌ പ്രയാതി. അവിചാരകൃതോ ബന്ധോ വിചാ 
രാൻ മോക്ഷോ ഭവതി. തസ്മാത്‌ സദാവിചാരയേത്‌- 
അധ്യാരോപാപവാദതഃ സ്വരൂപം നിശ്ചയീ കര്‍ത്തും 
ശകൃതേ. തസ്മാത്‌ സദാ വിചാരയേജ്ജഗജ്ജീവ പര 
മാത്മനോ ജീവഭാഗജഗദ്‌ ഭാവബാധേ പ്രതൃഗഭിന്നം 
ബ്രഹഫൈ്മവാശിഷ്ൃയത ഇതി. 


ഉദ്ദേശിക്കാത്ത ഘട്ടത്തില്‍ വടികൊണ്ടോ ചാട്ടകൊണ്ടോ 
അടിയേറ്റ വ്യക്തിയെപ്പോലെ ഭയത്താലും അജ്ഞാനത്താലും 
ആരുടെ എല്ലാ ഇന്ദ്രിയങ്ങളുമാമോ വിറച്ചുകൊണ്ടിരിക്കുന്നത്‌ 
അങ്ങനെയുള്ള മരണതുല്യാവസ്ഥയാണ്‌ മൂര്‍ച്ഛ. ജാഗ്രത്‌ 
സ്വപ്ന സുഷുപ്തി മൂര്‍ച്ഛകള്‍ക്കും ഭിന്നമായ അവസ്ഥയാണ്‌ 
ണരണം അതിനെ കീടം മുതല്‍ ബ്രഹ്മാവു വരെ ഭയപ്പെടു 
ന്നു. ആതോടെ സ്ഥൂുലദേഹത്തിന്‌ നാശം സംഭവിക്കുന്നു. 
ആ ഘട്ടത്തില്‍ കര്‍മ്മേന്ദ്രിയങ്ങള്‍ ജ്ഞാനേന്ദ്രിയങ്ങള്‍ തന്മാ 
ത്രകള്‍, പ്രാണന്‍ എന്നിവയെ എല്ലാം സങ്കല്പിച്ച്‌ കാമകര്‍മ്മ 
സമമ്പിതമായ ജീവന്‍ അവിദ്യയാല്‍ ആവേഷ്ടിതമായി അന്യ 
ദേഹത്തെ പ്രാപിച്ച്‌ പരലോകത്തിലേക്ക്‌ പോകുന്നു. പൂര്‍വ 
ജന്മാര്‍ ജിതങ്ങളായ കര്‍മ്മഫലങ്ങള്‍ അനുഭവിക്കുന്നതില്‍ 
മുഴുകിയിരിക്കുന്നതുകൊണ്ട്‌ അത്‌ ചുഴിയില്‍ പെട്ട കീടത്തെ 
പ്പോലെ ശാന്തി ചേരുന്നില്ല. സത്കര്‍മ്മങ്ങളുടെ പരിപാക 
ത്താല്‍ അനേകം ജന്മങ്ങള്‍ക്കുശേഷം മനുഷ്യഭാവന മോക്ഷ 
മാര്‍ഗ്ഗത്തിലേക്ക്‌ തിരിയുമ്പോള്‍ ഏതെങ്കിലും ഒരു ഉത്തമ ഗുരു 
വിനെ ആശ്രയിച്ച്‌ ചിരകാലം അദ്ദേഹത്തെ സേവിച്ച്‌ ബന്ധ 


P 


നവിമുക്തനായി മോക്ഷം പ്രാപിക്കുന്നു. അവിചാരത്താല്‍ 
ബന്ധവം സുവിചാരത്താല്‍ മോക്ഷവും ലഭിക്കുന്നു. അതി 
നാല്‍ സദാ ഉത്തമവിചാരത്തോടു കൂടിയിരിക്കുക. അധയാ 
രോപം അപവാദം എന്നിവയാല്‍ സ്വരൂപം നിശ്ചയിക്കാന്‍ 
സാധിക്കും. ഇങ്ങനെ ജഗത്ത്‌ ജീവന്‍ എന്നിവയുടെയും 
ജീവന്‍ ഈശ്വരന്‍ എന്നിവയുടെയും ജീവഭാവത്തെയും ജഗത്‌ 
ഭാവത്തെയും നിരാകരിച്ചാല്‍ തന്റെ പ്രത്യഗാത്മാവില്‍ നിന്നും 
അഭിന്നമായ കേവലമായ ബ്രഹ്മം മാത്രം ബാക്കി എന്ന നില 
യിലെത്തുന്നു. 


മൂന്നാമധ്യായം 


1. അഥ ഹൈനം പൈം ഗലഃ പ്രപച്ഛചയാജ്ഞവല്ക്യം 
മഹാവാക്ൃവിവരണമനുര്രൂഹീതി. സഹോവാച 
യാജ്ഞവല്‍ക്യസ്തത്വമസി ത്വം തദസി ത്വം ബ്രഹ്മാ 
സൃഹം ബ്രഹ്മാസ്മീത്യനുസന്ധാനം കുര്യാത്‌. തത്ര 
പരോക്ഷ്ൃയശബലഃ സര്‍വ ജ്ഞത്വാദിലക്ഷണോ 
മായോപാധിഃ സച്ചിദാനന്ദ ലക്ഷണോ ജഗദ്യോനി 
സ്തത്പദവാച്യോ ഭവതി. സ ഏവാന്തഃ കരണാസം 
ഭിന്നബോധോ /സ്മത്‌ പ്രത്യാവലംബനസ്ത്വം പദ 
വാച്യോ ഭവതി. പരജീവോപാധിമായാവിദ്യേ വിഹായ 
തത്വം പദലക്ഷ്യം ഗ്രതൃഗഭിന്നം ്രഹ്മതത്ത്വമസീ 
തൃഹം ബ്രഹ്മാസ്മീതി വാക്യാര്‍ത്ഥവിചാരട്രശവണം 
ഭവതി. ഏകാന്തേന ശ്രവണാര്‍ത്ഥാനുസന്ധാനം 
മനനം ഭവതി. ശ്രവണ മനന നിര്‍വിചികിത്സേ/ര്‍ത്ഥേ 
വസ്തുന്യേ കതാനവത്തയാ ചേതഃസ്ഥാപനാ നിദി 
ധ്യാസനം ഭവതി ധ്യാതൃധ്യാനേവിഹായ നിവാതസ്തി 
തദീപവദ്ധ്യേ യൈക ഗോചരം ചിത്തം സമാധിര്‍ 
ഭവതി. 


യാജ്ഞവല്‍ക്യനോട്‌ വീണ്ടും പൈഗലന്‍ ചോദിച്ചു: 
“എനിക്ക്‌ മഹാ വാക്യങ്ങളുടെ ഭാവാര്‍ത്ഥം മനസ്സിലാക്കിത്ത 
ന്നാലും”, യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു: “തത്വമസി” അത്‌ നീയാ 
ണ്‌. “ത്വം തദസി” - അത്‌ നീയാണ്‌, “ത്വം (്രഹ്മാസി” - നീ 
ബ്രഹ്മമാണ്‌, അഹം ബ്രഹ്മാസ്മി” - ഞാന്‍ ബ്രഹ്മമാണ്‌. ഇവ 
യാണ്‌ ആ മഹാവാക്യങ്ങള്‍. ഇവയെപ്പറ്റി ചിന്തിക്കേണ്ടതു 
ണ്ട്‌. തത്ത്വമസീ എന്നതില്‍ “തത്‌” എന്ന പദം കൊണ്ട്‌ സര്‍വ 
ജ്ഞതാദി ലക്ഷണയുക്തവും മായയുടെ ഉപാധി യുക്തവും 
സച്ചിദാനന്ദ സ്വരൂപവും ജഗത്തിന്റെ മുലസ്ഥാനവും അവ്യ 
ക്തവുമായ ഈശ്വരന്റെ ബോധം ലഭിക്കുന്നു. അന്തഃംകരണ 
ത്തിന്റെ ഉപാധികാരണം അതേ ഈശ്വരന്‍ തന്നെ. ഭിന്നതാ 
ബോധത്താല്‍ ത്വം" എന്ന പദം മുഖേനയും പ്രകടിപ്പിക്കപ്പെ 
ടാവുന്നതാമ്‌. ഇവ ഉപേക്ഷിച്ചാല്‍ “തത്‌” “ത്വം” എന്നീ പദങ്ങ 
ളുടെ ആശയം പ്രത്ൃഗാത്മാവില്‍ നിന്നും അഭിന്നമായ ബ്രഹ്മ 
മാണെന്ന്‌ സിദ്ധിക്കുന്നു. ഇപ്രകാരം തത്ത്വമസി അഹം 
ബ്രഹ്മാസ്മി എന്നിവയുടെ വാക്യാര്‍ത്ഥ വിചാരശ്രവണം നട 
ക്കുന്നു. ഏകാന്തസ്ഥലത്തിരുന്ന്‌ ഈ മഹാവാക്യങ്ങളുടെ 
അര്‍ത്ഥം ചിന്തിക്കുക എന്നതാണ്‌ മനനം. ശ്രവണ മനന 
ങ്ങള്‍കൊണ്ട്‌ അര്‍ത്ഥസ്വരൂപ വസ്തുവില്‍ ഏകാഗ്രതയോടെ 
ചിത്തം സ്ഥാപിക്കുകയാണ്‌ നിദിധ്യാസനം. ധ്യാതൃധ്യാനഭാ 


വങ്ങള്‍ കൈവിട്ട്‌ കേവലം മധ്യത്തിലുള്ള ചിത്ത വൃത്തി കാ 

റ 
ല്ലാത്തിടത്തെ ദീപം പോലെ സ്ഥിരമായിരിക്കും. സമാധി എന്ന 
അവസ്ഥ അങ്ങനെയുള്ളതാണ്‌. 


2. തദാനീമാത്മഗോചരാ വൃത്തയഃ സമുത്ഥിതാ 
അജ്ഞാതാ ഭവന്തി താഃ സ്മരണാദനുമീയന്തേ ഇഹാ 
നാദി സംസാരേ സംചിതാഃ കര്‍മ്മകോടയോ/ നേ 
നൈവ വിലയം യാന്തി അതോ ഭ്യാസപാടവാത്‌ 
സഹശ്രശഃ സദാ അമൃതധാരാ വര്‍ഷന്തി. അതോ 
യോഗവിത്തമാഃ സമാധിം ധര്‍മ്മമേഘം പ്രാഹുഃ 
വാസനാ ജാലോ നിഃ ശേഷമമുനാ ഗ്രവിലാപിതേ 
കര്‍മ്മ സഞ്ചയേ, പുണ്യപാപേ സമുലോന്മൂലിതേ 
പ്രാക്‌ പരോക്ഷമപി കരതലാമലകവിദ്വാക്യ പ്രതി 
ബദ്ധാപരോക്ഷസാക്ഷാത്‌ കാരം പ്രസൂയതേ തദാ 
ജീവന്മുക്തോ ഭവതി. 


ആ ഘട്ടത്തില്‍ വൃത്തികള്‍ ആത്മാകാരവും അഗോചര 
വുമായിത്തീരുന്നു. സ്മൃതി കൊണ്ടുമാത്രമേ അവയെപ്പറ്റി 
അനുമാനിക്കാന്‍ സാധിക്കുകയുള്ളൂ. ഈ അവസ്ഥ വന്നു 
ചേര്‍ന്നാല്‍ ലോകത്തില്‍ അനാദികാലം മുതല്‍ സഞ്ചയിച്ചി 
ട്ടുള്ള കോടാനകോടി കര്‍മ്മങ്ങള്‍ നഷ്ടമായിത്തീരുന്നു. അതി 
നുശേഷം അഭ്യാസ പാടവം നേടിക്കഴിഞ്ഞാല്‍ അമൃതത്തിന്റെ 
സഹ്രസധാരകള്‍ വര്‍ഷിക്കുന്ന പ്രതീതിയുണ്ടാകുന്നു. അതു 
കൊണ്ടാണ്‌ യോഗമറിയുന്നവര്‍ സമാധിയെ ധര്‍മ്മമേഘമെന്ന്‌ 
പറയുന്നത്‌. ഇങ്ങനെയുള്ള സമാധിയില്‍ സകല വാസനകളും 
നിശ്ശേഷം നശിക്കുന്നു. പാപകര്‍മ്മങ്ങളും പുണ്യകര്‍മ്മങ്ങളും 
സമൂലം നഷ്ടമായി ഭവിക്കുന്നു. അപ്പോള്‍ തത്ത്വമസി എന്ന 
പദത്തിന്റെ ആശയം കരതലം മലകം പോലെ നിര്‍ ബാധം 
സ്പഷ്ടമായി മനസ്സിലാക്കാന്‍ കഴിയുന്നു. അതിന്റെ ഫല 
മായി ബ്രഹ്മ സാക്ഷാത്ക്കാരം ലഭിച്ചു യോഗി ജീവന്മുക്തനാ 
കുന്നു. 


3. പഞ്ചികൃതമഹാഭൂതസംഭവ കര്‍മ്മസഞ്ചിത സ്ഥൂല 
ദേഹഃ കര്‍മ്മക്ഷയാത്‌ സത്‌ കര്‍മ്മ പരിപാകതോ അപ 
ഞ്ചീകരണം പ്രാപ്യ സൂക്ഷ്മേണൈ കീഭൂത്വാ കാര 
ണരുപത്വമാസാദ്യ തത്‌ കരണം കുടസ്ഥേ പ്രത്യാഗാ 
ത്മനി വിലീയന്തേ. വിശ്വതൈജസ പ്രാജ്ഞാഃ സ്വസ്വ 
പാധിലയാത്‌ പ്രത്യഗാത്മനി ലീയന്തേ. അണ്ഡം 
ജ്ഞാനാഗ്നിനാ ദഗ്ധം കാരണൈഃ സഹ പരമാത്മനി 
ലീനം ഭവതി. തതോ ബ്രാഹ്മണഃ സമാഹിതോ ഭൂത്വാ 
തത്വം പദൈക്യമേവ സദാ കുര്യാത്‌. തതോ മേഘ 
പായേ അംശുമാനിവ ആത്മാ ആവിര്‍ഭവതി. 


പഞ്ചകൃതങ്ങളായ മഹാ ഭൂതങ്ങളാല്‍ നിര്‍മ്മിതവും 
സഞ്ചിത കര്‍മ്മങ്ങള്‍ ലഭിച്ച സ്ഥൂല ശരീരവും ബന്ധനകാരി 
കളായ കര്‍മ്മങ്ങള്‍ ക്ഷയിച്ചു പോയതുകൊണ്ട്‌ സത്കർമ്മ 
പരിപാകം കൊണ്ടും അപഞ്ചികൃതമായി സൂക്ഷ്മത്തില്‍ 
ലയിച്ച്‌ കാരണരൂപത്തെ പ്രാപിക്കുന്നു. പിന്നീട്‌ അത്‌ കാര 
ണത്തിനും കാരണമായ കൂടസ്ഥനായ പ്രത്യാഗാത്മാവില്‍ ലയി 
ക്കുന്നു. വിശ്വം തൈജസം പ്രാജ്ഞം എന്നിവയും ഉപാധി 
നാശത്താല്‍ പ്രതൃഗാത്മാവില്‍ ലയിക്കുന്നു. ്രാഹ്മാണണ്‍്ഡം 


ല്‍ 


അതിനെ കാരണമാകുന്ന അവിദ്യയോടൊപ്പം ജ്ഞാനാഗ്നി 
യില്‍ ഭസ്മീകരിച്ച്‌ പരമാത്മാവില്‍ ലയിക്കുന്നു. ഇങ്ങനെ 
ബ്രഹ്മജ്ഞാനി സമാഹിത ഭാവേന സദാ തത്‌ ത്വം എന്നീ 
രണ്ടു പദങ്ങളെ ഏകീകരിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ 
ചെയ്താല്‍ മേഘങ്ങള്‍ മാറുമ്പോള്‍ സൂര്യന്‍ പ്രകാശിക്കുന്ന 
തുപോലെ ആത്മ സാക്ഷാത്കാരം ലഭിക്കുന്നു. 
5. ധ്യാത്വാ മധ്യസ്ഥമാത്മാനം 

കലശാന്തര ദീപവത്‌ 

അംഗുഷ്ഠമാത്രമാത്മാന- 

മധുമജ്യോതി രൂപകം 
6. പ്രകാശയന്ത മന്തസ്ഥംധ്യായേത്‌ കൂടസ്ഥമവ്യയം 
ധ്യാനയന്നാസ്തേ മുനിശ്ചൈവചാസു പ്തേരാ മൃതേ 
സ്തു യഃ 
7. ജീവന്മുക്തഃ സ വിജേഞേയഃ 

സ ധന്യഃ കൃതകൃത്യവാന്‍ 

ജീവന്മുക്തപദം തൃക്ത്വാ 

സ്വേദേഹേ കാലസാത്‌ കൃതേ 

വിശതൃദേഹമുക്തത്വം 


പവനോ സ്പന്ധതാമിവ 


8. അശബ്ദസ്പര്‍ശമരൂപമവ്യയം 
തഥാ/രസം നിത്യമഗന്ധവച്ചയത്‌ 
അനാദ്യനന്തം മഹതഃ പരം ധ്രുവം. 


തദേവ ശിഷ്ൃത്യമലം നിരാമയം ഇതി. 


കുടത്തിനകത്തിരിക്കുന്ന വിളക്കുപോലെ ഉള്ളില്‍ 
സ്ഥിതിചെയ്യുന്ന പ്രകാശയുക്തനും കൂടസ്ഥനും അവ്യയനു 
മായ ആത്മാവിനെ ഉറങ്ങുന്ന സമയം വരെയും സദാ സമ 
യത്തും ധ്യാനിക്കുന്ന ജ്ഞാനിയെ ജീവന്മുക്തനെന്ന്‌ മനസ്സി 
ലാക്കണം. അവന്‍ ധന്യനാണ്‌; കൃതൃക്യനാണ്‌. ജീവന്മുക്താ 
വസ്ഥ ലഭിച്ചതിനുശേഷം അവന്‍ ഈ ദേഹം വെടിഞ്ഞ്‌ വിദേ 
ഹാവസ്ഥയെ പ്രാപിക്കണം. പിന്നെ ശബ്ദസ്പര്‍ശ രൂപ രസ 
ഗന്ധരഹിതവും അവ്യയവും നിത്യവുമായ ബ്രഹ്മം തന്നെ 
യാണ്‌ അവശേഷിക്കുന്നത്‌. 


നാലാമധ്യായം 


1. അഥ ഹൈനം പൈംഗലഃ പ്രപച്ഛ. യാജ്ഞവല്ക്യം 
ജ്ഞാനിനഃ കിം കര്‍മ്മ; കാ ച സ്ഥിതിരിത. സ 
ഹോവാച യാജ്ഞവല്ക്യഃ അമാനിത്വാദി സമ്പന്നോ 
മുമുക്ഷു രേകവിംശതി കുലം താരയതി. ബ്രഹ്മവിന്‍ 
മാത്രേണ കുലമേകോത്തര ശതം താരയതി. 


2. ആത്മാനം രഥിനം വിദ്ധി 
ശരീരം രഥമേവച 
ബുദ്ധിം തു സാരഥിം വിദ്ധി 


മനഃ പ്രരഗഹമേവ ച 


3. ഇന്ദ്രിയാണി ഹയാ നാഹു- 
ര്‍ഴി,യാം സ്തേഷു ഗോചരാന്‍ 
ജംഗമാനി വിമാനാനി 
ഹൃദയാനി മനീഷിണഃ 

4. ആത്മേന്ദ്രിയമനോയുക്തം 
ഭോക്തത്യാഹൂര്‍ മഹർഷയഃ 
തതോ നാരായണഃ സാക്ഷാത്‌ 
ഹൃദയേ സുപ്രതിഷ്ഠിതഃ 

യാജ്ഞ വല്‍ക്യനോട്‌ പൈംഗലമഹര്‍ഷി വീണ്ടും ചോദി 


ച്ചു. “ജ്ഞാനികളുടെ കര്‍മ്മങ്ങളും അവരുടെ സ്ഥിതിയും 
എന്താണ്‌?” യാജ്ഞവല്‍ക്യന്‍ മറുപടി കൊടുത്തു. 


4. മുമുക്ഷുക്കള്‍ അമാനിത്വാദി സാധന സമ്പന്നരാണ്‌. അവര്‍ 
തങ്ങളുടെ ഇരുപത്തി ഒന്ന്‌ തലമുറകളെ തരണം ചെയ്യിക്കു 
ന്നു. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാല്‍ നൂറ്റി ഒന്ന്‌ തലമുറ 
കളെ അക്കര കടത്തുന്നു. ഈ ആത്മാവാകുന്ന രഥി ശരീര 
മാകുന്ന രഥത്തില്‍ ബുദ്ധിയാകുന്ന സാരഥിയാല്‍ മനസ്സാകുന്ന 
കടിഞ്ഞാണ്‍ പിടിപ്പിച്ച്‌ ഇന്ദ്രിയങ്ങലാകുന്നു. അശ്വങ്ങളെ പൂട്ടി 
വിഷയമാകുന്ന മാര്‍ഗ്ഗത്തില്‍ കൂടി സഞ്ചരിക്കുന്നു. എന്നാല്‍ 
ബുദ്ധിമാന്റെ ഹൃദയം ഇവയില്‍ നിന്നെല്ലാം അകന്ന്‌ വിമാന 
ത്തിനൊപ്പം പൊങ്ങുന്നു. മഹാത്മാക്കളായ മഹര്‍ഷിമാരുടെ 
അഭിപ്രായപ്രകാംര ഈ ആത്മാവ്‌ ഇന്ദ്രിയം മനസ്സ്‌ എന്നിവ 
യോടു കൂടിയിരിക്കുന്നതായി ഭോക്താവായിത്തീരുന്നു. ഹൃദ 
യത്തില്‍ സാക്ഷാല്‍ ഭഗവാന്‍ നാരായണന്‍ കുടികൊള്ളുന്നു. 


5. പ്രാരബ്ധ കര്‍മ്മ പര്യന്ത- 
മഹിനിര്‍മ്മോകവത്‌ വ്യവഹാരതി 
ചന്ദ്ര വച്ചരതേ ദേഹീ 
സ മുക്തശ്ചാനി കേതനഃ 

6. തീര്‍ത്ഥേശ്വപചഗേഹേവാ 
തനും വിഹായയാതി 
കൈവല്യം പ്രാണാനവകീര്യ 
യാതി കൈവല്യം 

7. തം പശ്ചാദ്‌ ദിഗ്ബലിം കുര്യാ- 
ദഥവാ ഖനനം ചരേത്‌ 
പുംസഃ പ്രവജനം പ്രോക്തം 
നേതരായ കദാചന 

8. നാശാചം നാഗ്നികാര്യം ച 
ന പിണ്ഡം നോദകക്രിയാ 
ന കുര്യാത്‌ പാര്‍വണാദീനി 
ബ്രഹ്മഭൂതായ ഭിക്ഷവേ 

9. ദഗ്ധസ്യ ദഹനം നാസ്തി 
പക്വസ്യ പചനം യഥാ 
ജ്ഞാനാഗ്നിദഗ്ധദേഹസ്യ 


ന ച ശ്രാദ്ധം ന ച ക്രിയാ 


പാമ്പ്‌ പുറഞ്ചട്ട മാറ്റുന്നതുപോലെ ജീവന്‍ പ്രാരബ്ധ കുമ്പോള്‍, സാധകന്‍ മനോബുദ്ധിരഹിതമായ നന്‍ 


കര്‍മ്മം അവസാനിക്കുന്നതുവരെ അന്യദേഹം ധരിച്ചുകൊ 
ണ്ടിരിക്കുന്നു. എന്നാല്‍ ചന്ദ്രനെപ്പോലെ കര്‍മ്മക്ഷയത്തി 
ലേക്കു പോകുമ്പോള്‍ അവര്‍ മുക്തന്മാരായി തീരുന്നു. ഇങ്ങ 
നെയുള്ള യോഗി തീര്‍ത്ഥസ്നാനത്തോ ചണ്‍ണ്ഡാലഗൃഹ 
ത്തിലോ വെച്ച്‌ മരിച്ചു കൊള്ളട്ടെ. അവന്‍ സദാ മോക്ഷം 
പ്രാപിക്കുന്നു. അവന്റെ ശരീരം കാട്ടില്‍ ഉപേക്ഷിക്കുകയോ 
മണ്ണിനടിയില്‍ കുഴിച്ചിടുകയോ ചെയ്തുകൊള്ളട്ടെ. എല്ലാം 
തുല്യമാണ്‌. ഈ വിധി സന്യാസിമാര്‍ക്ക്‌ മാത്രമാണ്‌, മറ്റുള്ള 
വര്‍ക്കല്ല. ബ്രഹ്മഭുതനായ സന്യാസിക്ക്‌ ശചമോ അഗ്നികാ 
ര്യമോ പിണ്ഡക്രിയയോ ഉദകക്രിയയോ ചാന്ദ്രായണ്രവതമോ 
ആവശ്യമില്ല. ദഹിച്ചതിന്‌ ദഹനവും പാകം വന്നതിന്‌ പഴു 
പ്പിക്കലും അനാവശ്യമാണല്ലോ അതുപോലെ ജ്ഞാനാഗ്നി 
യില്‍ ദഹിച്ച ദേഹികള്‍ക്ക്‌ ശ്രാദ്ധ കര്‍മ്മങ്ങളോ ക്രിയാകര്‍മ്മ 
ങ്ങളോ ആവശ്യമില്ല. 


10. യാവച്ചോപാധി പര്യന്തം 
താവത്‌ ശുശ്രൂഷയേത്‌ ഗുരും 
ഗുരുവത്‌ ഗുരു ഭാര്യായാം 
തത്‌ പുത്രേഷു ച വ വര്‍ത്തനം. 


ശുദ്ധമാനസഃ ശുദ്ധ ചിദ്രൂപഃ സഹിഷ്ണുഃ സോഹ 
മസ്മി സഹിഷ്ണുഃ സോഹമസ്മീതി ഗ്രാപ്തേ 
ജ്ഞാനേന വിജ്ഞാനേ ജേഞയേ പരമാത്മനി ഹൃദി 
സംസ്ഥിതേ ദേഹേ ലബ്ധശാന്തി പദം ഗതേ തദാ 
്രബാമനോബുദ്ധി ശൂന്യം ഭവതി. അമൃതേന തൃപ്ത 
സ്യ പയാസാ കിം പ്രയോജനം? ഏവം സ്വാത്മാനം 
ജ്ഞാത്വാ വേദൈഃ പ്രയോജനം കിം ഭവതി? ജ്ഞാനാ 
മൃത തൃപ്തയോഗിനോ ന കിഞ്ചിത്‌ കര്‍ത്തവ്യമസ്തി. 
തദസ്തി ചേന്ന സ തത്വവമിദ്‌ ഭവതി. ദൂരസ്ഥോ/പി 
ന ദുരസ്ഥഃ പിണ്ഡ വര്‍ജിതഃ പിണ്‌ ഡസ്ഥോ/ 
പ്രത്യാഗാത്മാ സര്‍വവ്യാപി ഭവതി. 


11. ഹൃദയം നിര്‍മ്മലം കൃത്വാ ചിന്തയിത്വാ പൃനാമയം 


അഹമേവ പരം സര്‍വ 


മിതി പശ്യേത്‌ പരം സുഖം 


12. യഥാ ജലേ ജലം ക്ഷിപ്തം 
ക്ഷീരേ ക്ഷീരം ഘ്ൃതേ ഘൃതം 
അവിശേഷോ ഭവേത്തദ്വ- 


ജ്ജിവാത്മ പരമാത്മാനോഃ 


പ്രപഞ്ചത്തിന്റെതായ ഉപാധിക്ക്‌ നാശം സംഭവിക്കുന്ന 
തുവരെ ഗുരുവിനെ ശുധശ്രൂഷിക്കണം. ഗുരുവിനെപ്പോലെ 
തന്നെ ഗുരുപത്നിയെയും ഗുരുപുത്രന്മാരെയും കരുതണം. 
ഞാന്‍ ശുദ്ധമാനസനാണ്‌. ഞാന്‍ ശുദ്ധ ചൈതന്യ സ്വരൂപ 
നാണ്‌. ഞാന്‍ സഹിഷ്ണുവാണ്‌. ഞാന്‍ തന്നെയാണ്‌ 
സഹിഷ്ണു എന്നുള്ള ജ്ഞാനോദയം ഉണ്ടാകുമ്പോള്‍ 
ജ്ഞാനാനുഭവത്താല്‍ ജേഞയമാകുന്ന പരമാത്മാവ്‌ ഹൃദയ 
ത്തില്‍ ശരിക്ക്‌ ആരുഡമാകുമ്പോള്‍, ശരീരം ശാന്തിയുക്തമാ 


ഭവിക്കുന്നു. അമൃതം കുടിച്ച്‌ തൃപ്തനായവന്‍ പാലുകൊണ്ട്‌ 
എന്തു പ്രയോജനം? അതുപോലെ ആത്മജ്ഞാനം കൈവ 
രിച്ചവന്‍ വേദങ്ങള്‍ കൊണ്ട്‌ പ്രയോജനമില്ല. ജ്ഞാനാമൃത 
തൃപ്തനായ യോഗിക്ക്‌ യാതൊരു കര്‍ത്തവ്യവും അവശേഷി 
ക്കുന്നില്ല. അവശേഷിക്കുന്നെങ്കില്‍ അയാള്‍ പൂര്‍ണ്ണ ജ്ഞാനി 
യല്ല. അവന്‍ ദൂരെയാണെങ്കിലും സമീപമാണ്‌. പിണ്ഡത്തില്‍ 
വസിച്ചാലും പിണ്ഡത്തില്‍ നിന്നും ഭിന്നമായ സര്‍വവ്യാപി 
യായ പ്രത്യാഗാത്മാണ്‌. ഹൃദയം പരിശുദ്ധമാക്കി അനാമയ 
ബ്രഹ്മത്തെ ചിന്തിച്ച്‌ “ഞാന്‍ തന്നെയാണ്‌ സര്‍വരൂപമായ 
ബ്രഹ്മം” ഞാന്‍ തന്നെയാണ്‌ പരമസുഖ സ്വരൂപം എന്ന്‌ മന 
സ്റിലാക്കണം. ജലത്തില്‍ ജലം ചേര്‍ത്താലും നെയ്യില്‍ നെയ്യ്‌ 
ചേര്‍ത്താലും പാലില്‍ പാലു ചേര്‍ത്താലും അവ ഏകരൂപ 
മായിതീരുന്നതുപോലെ ജീവാത്മപരമാത്മാക്കളുടെ സംയോ 
ഗത്തിനു ശേഷം അവ തമ്മില്‍ യാതൊരു വ്യത്യാസവും ഇല്ല. 


13. ദേഹേ ജ്ഞാനേന ദീപിതേ ബുദ്ധിര ഖണ്ഡാകാര 
രൂപാ യദാ ഭവതി തദാ വിദ്വാന്‍ ബ്രഹ്മജ്ഞാനാഗ്നിനാ 


കര്‍മ്മ ബന്ധം- 


നിര്‍ ദഹേത്‌ 
14. തതഃ പവിത്രം പരമേശ്വരാഖ്യാമദ്വൈതരുപം 
വിമലാംബരാഭം 
യഥോദകേ തോയമനുപ്രവിഷ്ടം 


തഥാത്മ രൂപോ നിരുപാധിസംസ്ഥിതഃ 


15. ആകാശവത്‌ സൂക്ഷ്മ ശരീര ആത്മാ 
ന ദൃശ്യതേ വായുഃ വദന്തരാത്മാ 
ന ബാഹ്യമഭ്യന്തര നിഷ്ചലാത്മാ 


ജ്ഞാനോല്ക്കയാ പശ്യതി ചാന്തരാത്മാ 


16. യത്ര യത്ര മൃതോ ജ്ഞാനീ 
യേന വാ കേന മൃത്യുനാ 
യഥാ സര്‍വഗതം വ്യോമ 


തത്ര തത്ര ലയം ഗതഃ 


17. ഘടാകാശമിവാത്മാനം 
വിലയം വേത്തി തത്വതഃ 
സ ഗച്ഛതി നിരാലംബം 


ജ്ഞാനാലോകം സമന്തതഃ 


ജ്ഞാനത്താല്‍ ദേഹാഭിമാനം നശിക്കുകയും ബുദ്ധി 
അഖണ്ഡാകാരമായിത്തീരുകയും ചെയ്യുമ്പോള്‍ ബുദ്ധിമാന്‍ 
ജ്ഞാനാഗ്നിയാല്‍ കര്‍മ്മബന്ധങ്ങള്‍ ഭസ്മമാക്കുന്നു. പിന്നെ 
അവന്‍ വിമല വസ്ത്രം പോലെ വിശുദ്ധനായി അദ്വൈത 
ബ്രഹ്മത്തെ പ്രാപിച്ച്‌ വെള്ളം മറ്റു വെള്ളവുമായി ചേര്‍ന്ന്‌ 
അഭിന്നമാകുന്നതുപോലെ സ്വന്തം സത്യരൂപത്തില്‍ നിലകൊ 
ള്ളുന്നു. ആത്മാവ്‌ ആകാശം പോലെ സൂക്ഷ്മവും വായു 
പോലെ അദൃശ്യവും ആണ്‌. അത്‌ ബാഹ്യഭ്യന്തര നിശ്ച 
ലവും കേവലജ്ഞാനമാകുന്ന ഫല്ക്കയാല്‍ മാത്രം കാണാന്‍ 


2 


N 


സാധിക്കുന്നതുമാണ്‌. ജ്ഞാനി എവിടെയെങ്കിലും എങ്ങനെ 
യെങ്കിലും മരിക്കട്ടെ, അവന്‍ ബ്രഹ്മാവുമായി ചേരുന്നു. ആകാശം 
പോലെ ബ്രഹ്മവും സര്‍വ വ്യാപിയാണ്‌. ഘടാകാശം ആകാശ 
ത്തില്‍ ചേര്‍ന്നിരിക്കുന്നതുപോലെ തന്റെ യഥാര്‍ത്ഥ തത്വം മന 
സ്സിലാക്കുന്ന യോഗി എല്ലാ ഭാഗത്തുനിന്നും നിരാലംബവും 
ജ്ഞാനസ്വരുപവുമായ ബ്രഹ്മത്തെ അവലംബിക്കുന്നു 
18. തപേദ്വര്‍ഷ സഹ്രസാണി 

ഏകപാദ സ്ഥിതോ നരഃ 

ഏതസ്യ ധ്യാനയോ ഗന്ധ 


കലാം നാഹന്തി ഷോഡശിം 


19. ഇദം ജ്ഞാനമിദം ജ്ഞേയം 
തത്‌ സര്‍വം ജ്ഞാതുമിച്ഛതം 
അപി വര്‍ഷസഹ്രസായുഃ 


ശാസ്ത്രാന്തം നാധിഗച്ഛതി 


20. വിജേഞയോക്ഷരതന്മാത്രോ 
ജീവിതം വാചി ചഞ്ചലീ 
വിഹായ ശാസ്ത്രജലാനി 


യത്സത്യം തദുപാസ്യതാം 


21. അനന്തകര്‍മ്മ ശപച 
ജപോ യജ്ഞ സ്തഥൈവ ച 
തീര്‍ത്ഥയാത്രാഭിഗമനം 


യാവത്തത്വം ന വിന്ദതി 


22. അഹം ബ്രഹ്മതി നിയതം 
മോക്ഷ ഹേതുര്‍ മഹാത്മനാം 
ദ്വേ പദേ ബന്ധ മോക്ഷായ 


ന മമേതി മമേതി ച 


ഒറ്റക്കാലില്‍ നിന്നുകൊണ്ട്‌ ഒരാള്‍ ആയിരം വര്‍ഷം 
തപസ്സു ചെയ്താലും അത്‌ ധ്യാനയോഗത്തിന്റെ പതിനാറി 
ലൊരംശത്തിനും തുല്യമാകില്ല. ഒരാള്‍ സകലജ്ഞാനജേഞേ 
യങ്ങളും അറിയണമെന്നാഗ്രഹിച്ചാല്‍ ആയിരം വര്‍ഷം 
ശാസ്ത്രാഭ്യാസം ചെയ്താലും അതിന്റെ അവസാനം കാണാ 
നൊക്കില്ല. അതുകൊണ്ട്‌ അറിയേണ്ടത്‌ കേവലം ഏകാക്ഷര 
ബ്രഹ്മം തന്നെ. സത്യമെന്നതാണ്‌ മനുഷ്യ ജീവിതം ചഞ്ചല 
മാണ്‌. അതിനാല്‍ ശാസ്ത്രങ്ങളുടെ വലയില്‍ പെടാതെ സത്യ 
മായിട്ടുള്ളതിനെ ഉപാസിക്കുകയാണാവശ്യം. പലതരം ശാചം, 
ജപം, യജ്ഞം, തീര്‍ത്ഥയാത്ര മുതലായവയും തത്വപ്രാപ്തി 
വരെ മാത്രമേ ഉള്ളൂ. മഹാത്മാക്കളുടെ മോക്ഷത്തിനാധാരം 
“ഞാന്‍ ബ്രഹ്മമാണ്‌” എന്ന ബോധം മാത്രം ബന്ധമോക്ഷങ്ങള്‍ 
ക്കുള്ള കാരണം രണ്ടു പദങ്ങളാകുന്നു. എന്റേതെന്നും എന്റെ 


തല്ലെന്നും. 
23. മമേതി ബധ്യതേ ജന്തുര്‍നിര്‍ 


നിര്‍മ്മേതി വിമുച്യതേ 


മനസോ ഹ്യുന്മനിഭാവേ 
ദ്വൈതം നൈവോപ ലഭ്യതേ 
യദാ യാത്യുന്മനീ ഭാവ- 


സ്തദാ തത്‌ പരമം പദം 


24. യത്ര യത്ര മനോയാതി 
തത്ര തത്ര പരം പദം 
യത്ര യത്ര പരം ്രഹ്മ 


സര്‍വ്രത സമ വസ്ഥിതംഃ 


25. ഹന്യാന്മുഷ്ടിഭിരാകാശം 


ക്ഷുധാര്‍ത്ഥഃഖണ്ഡയേ ത്തുഷം 
നാഹം ബ്രഹ്മതി ജാനാതി 


തസ്യ മുക്തിര്‍ന ജായതേ 


ബന്ധെ എന്റെതെന്ന ഭാവനയാല്‍; മോക്ഷം എന്റെത 
ല്ലെന്ന ഭാവനയാലും. മനസ്സ്‌ ഉന്മനീ ഭാവം പ്രാപിക്കുമ്പോള്‍ 
ദ്വൈതഭാവം നശിക്കുന്നു. ഉന്മനീ ഭാവ പ്രാപ്തി തന്നെയാണ്‌ 
പരമ പദ്രപാപ്തി. ആ അവസ്ഥയില്‍ മനസ്സ്‌ എവിടെയാണോ 
വസിക്കുന്നത്‌ അതു തന്നെ പരമപദം. അവിടെയും ഇവി 
ടെയും സ്ഥിരമായിരിക്കുന്നത്‌ പര്രബഹ്മം തന്നെ. ഒരുത്തന്‍ 
ആകാശത്തേക്കു നോക്കി കൈ ചുരുട്ടുകയോ അരികിട്ടാന്‍ 
വേണ്ടി ഉമി ഇടിക്കുകയോ ചെയ്യുന്നത്‌ വെറുതെയാണല്ലലോ. 
അതുപോലെ ബ്രഹ്മത്തെ അറിയാതെ മോക്ഷത്തിനുള്ള 


യത്നം വെറുതെയാണ്‌. 


24. യ ഏത ദൂപ നിഷദം നിതൃമധീതേ സോ/ഗ്നി 
പൂതോ ഭവതി. സ വായുപൂതോ ഭവതി. സ ആദിത്യ 
പൂതോ ഭവതി. സ ബ്രഹ്മപുതോ ഭവതി. സ വിഷ്ണു 
ഭൂതോ ഭവതി. സ രുദ്രപൂതോ ഭവതി. സ ബ്രഹ്മ ഭൂതോ 
ഭവതി. സ വിഷ്ണുപൂതോ ഭവതി. സ രുദ്ര പൂതോ 
ഭവതി. സ സവേഷു തീര്‍ത്ഥേഷു സ്തതോ ഭവതി. 
സ സര്‍വേഷ്ഠ വേദേഷു അധീതോ ഭവതി. സ സര്‍വ 
വേദ വ്രതചര്യാസു ചരിതോ ഭവതി. തേനേതിഹാസ 
പുരാണാനാം രുദ്രാണാം ശതസഹ്രസാണി ജപ്താനി 
ഫലാനി ഭവന്തിഃ പ്രണവാനാമയുതം ജപ്തം ഭവതി. 
ദശപുഷാന്‍ ദശോത്തരാന്‍ പുനാതി. സ പംക്തി 
പാവനോ ഭവതി. സ മാഹന്‍ ഭവതി. ബ്രഹ്മഹത്യാ 
സുരാപാന സ്വര്‍ണ്ണസ്തേയഗുരുതല്പനഗമന തത്‌ 
സംയോഗിപാതകേഭ്യഃ പൂതോ ഭവതി. തദ്ധി ഷ്ണോഃ 
പരമം പദം സദാ പശ്യന്തി സൂരയഃ ദീവിമ ചക്ഷുരാ 
തതം തദ്ധി പ്രാസോ വിപത്യവോ ജാഗ്യവാംസഃ സമി 
ന്ധതേ വിഷ്ണോര്‍യത്‌ പരമം പദം ഓം സത്യമിത്യു 
പനിഷത്‌. 


ഈ ഉപനിഷത്ത്‌ നിത്യവും വായിക്കുന്നവന്‍ അഗ്നി, 
വായു, സൂര്യന്‍, (്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍ എന്നി 
വരെപ്പോലെ പരിശുദ്ധനായിത്തീരുന്നു. അവര്‍ സര്‍വ തീര്‍ത്ഥ 
ങ്ങളിലും സ്നാനം ചെയ്തവനെപ്പോലെ ആയിത്തീരുകയും 
സകല വേദങ്ങളും അറിഞ്ഞവനായിത്തീരുകയും ചെയ്യുന്നു. 


P 


അവന്‍ വേദാനുകൂലങ്ങളായ എല്ലാ ്രതങ്ങളുടെയും ഫലം 
കിട്ടും. പുരാണേതിഹാസപഠനത്തിന്റെ ഫലവും ലക്ഷം 
പ്രാവശ്യം രുദ്രനാമം ജപിച്ചാലുള്ള ഫലവും കിട്ടുന്നു. പതി 
നായിരം പ്രണവം ജപിക്കുന്ന ഫലം ലഭിക്കുന്നതു കൂടാതെ 
അവന്റെ കഴിഞ്ഞ പത്ത്‌ തലമുറകളും വരാന്‍ പോകുന്ന 
പത്തു തലമുറകളും ശുദ്ധമാകുന്നു. അവനോടൊപ്പം ഇരി 
ക്കുന്നവരും ശുദ്ധരാകുന്നു. അവന്‍ മഹാത്മാവാകുന്നതു 
കൂടാതെ ബ്രഹ്മഹത്യ സുരാപാനം, സ്വര്‍ണ്ണമോഷണം ഗുരു 


തല്പഗമനം തുടങ്ങിയ മഹാപാപങ്ങള്‍ ചെയ്തവരുടെ 
സംസര്‍ഗ്ഗം കൊണ്ടുണ്ടാകുന്ന പാപത്തില്‍നിന്നും വിമുക്ത 
നാകുന്നു. കണ്ണുകളില്‍ ആകാശം മുഴുവന്‍ കാണപ്പെടുന്ന 
തുപോലെ ആ ജ്ഞാനി വിഷ്ണു പാദങ്ങളെ സ്പഷ്ടമായി 
കാണുന്നു. അവന്‍ ജാഗൃതനായി വിഷ്ണു പദം സ്തുതിച്ച്‌ 
അതിനെ പ്രഭമയമാക്കുന്നു. ഈ ഉപനിഷത്ത്‌ സത്യസ്വരൂപ 
മാകുന്നു. 


പൈംഗലോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


പ പ്രമഹംസോപണങ്ഷത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 

ണ ണ ണ ണ 

മുദച്യതേ പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാ 
വശിഷ്യതേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഇത്‌ (പരബ്രഹ്മം) പൂര്‍ണ്ണമാകുന്നു. ഇത്‌ (ഈ ദൃശ്യജഗ 
ത്ത്‌) പൂര്‍ണ്ണമാകുന്നു. പൂര്‍ണ്ണത്തില്‍ നിന്നും പൂര്‍ണ്ണമുണ്ടാകു 
ന്നു. പൂര്‍ണ്ണത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണം എടുത്തലും പൂര്‍ണ്ണം തന്നെ 
അവശേഷിക്കുന്നു. 


ഹരി ഓം അഥ യോഗിനാം പരമഹംസാനാം 
കോയം മാര്‍ഗ്ഗാ സ്തേഷാം കാ സ്ഥിതിരിതി നാരദോ 
ഭഗവന്തമുപേത്യോവാച. തം ഭഗവാനാഹ, യോയം പര 
മഹംസമാര്‍ഗ്ഗോ ലോകേഷു ദുര്‍ലഭതരോ ന തു 
ബാഹുല്യോ യദ്യേകോ ഭവതി സ ഏവ നിത്യ 
പൂതസ്ഥഃ സ ഏവ വേദ പുരുഷ ഇതി വിദുഷോ 
മന്യന്തേ മഹാപുരുഷോ യച്ചിത്തം തത്‌ സര്‍വദാ മയ്യേ 
വാവതിഷ്ഠതേ തസ്മാദഹം ച തസ്മിന്നേവാവസ്ഥീ 
യതേ അസ സ്വ്വമിത്രകളരതതബന്ധ്വാദീന്‍ ശിഖാ 
യജ്ഞോപമീതേ സ്വാധ്യായം ച സര്‍വ കര്‍മാണി 
സംന്യസ്യായം ബ്രഹ്മാണ്ഡം ച ഹിത്വാകരപിീനം ദണ്ഡ 
മാച്ഛാദന ച സ്വശരീരഭോഗാര്‍ത്ഥായ ച ലോകസ്യോ 
പകാരാര്‍ത്ഥായ ച പരി ഗ്രഹേത്‌. തച്ചന മുഖ്യോ f 
സ്തി കോയം മുഖ്യ ഇതി ചേദയം മുഖ്യഃ 


നാരദ മഹര്‍ഷി ബ്രഹ്മാവിന്റെ അടുത്തെത്തി പറഞ്ഞു: 
യോഗിമാരില്‍ പരമഹംസ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവന്റെ മാര്‍ഗ്ഗം 
എന്താണ്‌? അവന്റെ സ്ഥിതി റെന്താണ്‌? ഇതു കേട്ട്‌ ഭഗവാന്‍ 
ബ്രഹ്മാവ്‌ പറഞ്ഞു: പരമഹംസമാര്‍ഗ്ഗം ലോകത്തില്‍ വളരെ 
ദുര്‍ലഭമാണ്‌, കഠിനവുമാണ്‌. അതുകൊണ്ട്‌ അവര്‍ സംഖ്യയില്‍ 


അധികമില്ല. പരമഹംസരായ സന്യാസിമാര്‍ ഒന്നോ രണ്ടോ 

മാത്രമേ കാണുകയുള്ളൂ. അവര്‍ അത്യന്തം പരിശുദ്ധരാണ്‌. 

അവര്‍ തന്നെയാണ്‌ വേദ പുരുഷന്മാര്‍. ഇത്‌ വിദ്വത്‌ സമ്മതമാ 
ണ്‌. ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ ചിത്തം സദാ എന്നില്‍ 
തന്നെ ലയിച്ചിരിക്കുന്നു. ഞാന്‍ അവരിലും സ്ഥിതി ചെയ്യുന്നു. 
സന്യാസം സ്വീകരിച്ചവര്‍ പുത്രമിത്രകളത്രാദികളെയും പൂണു 
നൂല്‍ കുടുമവേദപഠനം പലതരത്തിലുള്ള നൈഷ്ഠികാചാര 

ങ്ങള്‍ ഇവയെല്ലാം ഉപേക്ഷിച്ച്‌ കൌപീനം ദണ്ഡം പുതപ്പ്‌ 

എന്നിവ മാത്രം ശരീരരക്ഷക്കു വേണ്ടിയും ധരിക്കുന്നു. അതും 
പ്രധാനമല്ല. അപ്പോള്‍ മുഖ്യമായ ദീക്ഷ എന്താണ്‌? 


2. ന ദണ്ഡം ന ശിഖാം ന യജേഞാപവീതം നചാ 
ച്ഛാദനം ചരതി പരമഹംസോ ന ശീതം ന ചോഷ്ണം 
ന സുഖം ന ദുഃഖം ന മാനാവമാനേ ന ഷഡൂര്‍മി 
വര്‍ജാ നിന്ദാ ഗര്‍വമത്സരദംഭദര്‍പ്പേച്ഛാ ദ്വേഷസു 
ഖദുഃഖകാമക്രോധലോഭമോഹഹര്‍ഷാസുയാഹങ്കാരാ 
ദീംശ്ച ഹിത്വാ സ്വവപുഃ കുണപമിവ ദൃശ്യതേ യത 
സ്തദ്വപുരപധ്വസ്തം സംശയവിപരീതേ മിഥ്യാ 
ജ്ഞാനാനാം യോ ഹേതുസ്തേന നിത്യനിര്‍വൃത്ത 
സ്തന്നിത്യബോധസ്തത്‌ സ്വയമേവാവസ്ഥിതിസ്തം 
ശാന്തമലമദ്വയാനന്ദ വിജ്ഞാ നഘന ഏവാസ്മിതദേവ 
പരമധാമ തദേവ ശിഖാച തദേവോപവീതം ച പര 
മാത്മനോരേകത്വജ്ഞാനേന തയോര്‍ഭേദ ഏവ വിഭഗ്നഃ 
സാ സന്ധ്യാ 


പരമഹംസന്റെ മുഖ്യ ദീക്ഷയെപ്പറ്റി പറയാം. അവന്‍ 
ദണ്ഡമോ ശിഖയോ യജേഞാപവീതമോ ഏതെങ്കിലും തരം 
വസ്ത്രമോ സൂക്ഷിക്കാന്‍ പാടില്ല. ശീതോഷ്ണസുഖദുഃഖമാ 
നാവമാനാദികള്‍ കൈവിടുന്നവനാകണം നിന്ദ, ഗര്‍വം, മത്സ 
രം, ദംഭം, ദര്‍പ്പം, ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, കാമം, ക്രോധം, 


ലോഭം, മോഹം, ഹര്‍ഷം, അസൂയ, അഹങ്കാരം എന്നിവയു 
മായി അവനൊരു ബന്ധവും പാടില്ല. അവന്‍ സ്വശരീരത്തെ 
ശവം പോലെ കരുതും. അവന്‍ സംശയമോ മിഥ്യാജ്ഞാനമോ 
ഇല്ല. സത്യജ്ഞാനസ്വരുപനാണവന്‍. പ്രപഞ്ചത്തിലെ ഒരു 
വസ്തുവിനെയും ആശ്രയിക്കാതെ അവന്‍ ആത്മസ്വരൂപ 
ത്തില്‍ സ്ഥിതി ചെയ്യുന്നു. അവന്‍ ശാന്തനും അചഞ്ചലനും 
അദ്വയാനന്ദനും വിജ്ഞാനഘനസ്വരൂപനുമാകുന്നു. ഈ 
സ്വരൂപം തന്നെയാണ്‌ എന്റെ പരമധാമവും ശിഖയും യജ്ഞോ 
പവീതവും എല്ലാം. അവന്‍ സകലതും സമാന ദൃഷ്ടിയോടെ 
വീക്ഷിക്കുന്നു. 


3. സര്‍വാന്‍ കാമാന്‍ പരിത്യജ്യ അദ്വൈതേ പരമ 
സ്ഥിതി ജ്ഞാനദണ്ഡാ ദൃതോ യേന ഏകദണ്ഡീ സ 
ഉച്യതേ കാഷ്ണദണ്ഡോ ദൃതോ യേന സര്‍വാശീ 
ജ്ഞാനവര്‍ജിതഃ തിതിക്ഷാജ്ഞാന വൈരാഗൃശമാദി 
ഗുണവര്‍ജിതഃ ഭിക്ഷാമാത്രേണ യോ ജീവേത്‌ സപാപീ 
യതി വൃത്തിഹാ സ യാതി നരകാന്‍ ഘോരാന്‍ മഹാ 
രാരവസംജനിതാന്‍. 


പരമഹംസനായ സംന്യാസി എല്ലാ ആഗ്രഹങ്ങളും 
വെടിഞ്ഞ്‌ അദ്വൈതമായ പരബ്രഹ്മസ്വരൂപത്തില്‍ സ്ഥിതി 
ചെയ്യുന്നു. ജ്ഞാനദണ്ഡധരനായതിനാല്‍ അയാളെ ദണ്ഡി 
എന്ന്‌ പറയുന്നു. എന്നാല്‍ മരംകൊണ്ടുള്ളവടിയുമായി സക 
ലവിധ ആശകളും മനസ്സില്‍ ചേര്‍ത്ത്‌ ജാഞാനമേന്റേ ക്ഷമ 
ജ്ഞാനം വൈരാഗ്യം ഈ ഗുണമൊന്നുമില്ലാതെ ഭിക്ഷകൊണ്ടു 
ജീവിക്കാനുദ്ദേശിച്ചു നടക്കുന്ന പാപി സന്യാസ ധര്‍മ്മത്തെ 
വൃഭിചരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സന്യാസിനാമധാരിയായ 
പാപി ഘോരമായ രരരവ നരകത്തില്‍ വീഴുന്നു. 


4. ഇദമന്തരം ജ്ഞാത്വാ സ പരമഹംസ ആശാം 
ബരോ ന നമസ്കാരോ ന സ്വാധാകരോ ന നിന്ദാ ന 
സ്തിതിര്‍യാദൃച്ലികോ ഭവേദ്‌ ഭിക്ഷുഃ നാവാഹനം 
നവിര്‍ജനം ന മന്ത്രം ന ധ്യാനം നോവാസനം നച 
ലക്ഷ്യം നാ ലക്ഷ്യം ന പൃഥങ്‌ നാപ്യഥ ഗൃഹം നനത്വം 
നസര്‍വം ചാനികേതസ്ഥിതിരേവ ഭിക്ഷുഃ സൌവര്‍ണ്ണാ 
ദീനാം നൈവ പരിഗ്രഹേണ ലോകം നാവലോകം ച 
ബാധകഃ കഃ ഇതി ചേദ്‌ ബാധകോ f സ്ത്യേവ 


യസ്മാദ്‌ ഭിക്ഷുര്‍ഹിരണ്യം രസേന ദൃഷ്ടം ച നി 
മഹാ ഭവേദ്യസ്മാത്‌ ഭിക്ഷുര്‍ഹിരണ്യം രസേന 
സ്പൃഷ്ടം ചേതസഃ പൌല്‍ക്കസോ ഭവേദ്യ സ്മാത്‌ 
ഭിക്ഷുര്‍ഹിരണ്യം രസേന ഗ്രാഹ്യം ച സ ആത്മഹാ 
ഭവേത്തസ്മാദ്‌ ഭിക്ഷുര്‍ ഹിരണ്യം രസേന ന ദൃഷ്ടം 
ച സ്പൃഷ്ടം ച ന ഗ്രാഹ്യം ച സര്‍വേ കാമാ മനോ 
ഗതാ വ്യാവര്‍ത്തന്തേ ദുഃഖേനോദ്വിഗ്നഃ സുഖേന 
സ്പൃഹാത്യാഗോ രാഗേ സര്‍വത്ര ശുഭാശുഭയോരഭി 
സ്നേഹോ ന ദ്വേഷ്ടി ന മോദം ചസര്‍വേഷാമിന്ദ്രി 
യാണാം ഗതിരൂപരമതേ യ ആത്മന്യേവാവസ്ഥീയതേ 
യത്‌ പൂര്‍ണ്ണാനന്ദൈകബോധസ്തദ്‌ ബ്രഫൈ്മൈവാഹമ 
സ്മീതി കൃതകൃത്യോ ഭവതി കൃതകൃത്യോ ഭവതി. 


ഈ അന്തരം ഗ്രഹിച്ചവന്‌ ദിക്കുകള്‍ തന്നെയാണ്‌ 
വസ്ത്രം. നമസ്‌കാരം സ്വന്തം ദിനചര്യ പ്രകൃതി നിന്ദസ്തുതി 
ഇതൊന്നും അവന്‍ കണക്കാക്കുന്നില്ല. സ്വേച്ഛപോലെ സഞ്ച 
രിക്കുന്ന ഭിക്ഷുവാകുന്നു. ആവാഹനവിസര്‍ജന മന്ത്രദികളൊ 
ന്നുമില്ല. വിഭിന്നസമാന സത്യസര്‍വഭാവാദികള്‍ സ്വീകരിക്കി 
ല്ല. താമസിക്കാന്‍ നിശ്ചിതഗൃഹമില്ല. ബുദ്ധി സുസ്ഥിരമായിരി 
ക്കും. അവര്‍ക്ക്‌ സ്വര്‍ണ്ണാദികള്‍ ആവശ്യമില്ല. യാതൊരു 
വസ്തുവും അവന്‌ ആകര്‍ഷകമായി തോന്നില്ല. അവന്‍ ഒന്നു 
(പതിബന്ധമല്ല. പരമഹംസനായിത്തീര്‍ന്ന ശേഷം അവന്‍ 
സ്വര്‍ണ്ണമാഗ്രഹിച്ചാല്‍ ബ്രഹ്മഹത്ൃക്കു തുല്യമായ പാപത്തിന 
ധികാരിയാകും സ്വര്‍ണ്ണത്തില്‍ കൊതിയുള്ള ഭിക്ഷു ചണ്ഡാള 
തുല്യനാണ്‌. അവന്‍ ആത്മാഘാതിയാണ്‌. പരമഹംസന്‍ ധനം 
തൊടുക പോലും അരുത്‌. ഇപ്രകാരമുള്ള സന്യാസിയുടെ മനോ 
ഭിലാഷങ്ങളെല്ലാം അവസാനിക്കുന്നു. അവന്‍ ദുഃഖത്തില്‍ ഭയ 
മില്ല. സുഖത്തില്‍ താല്പര്യമില്ല. രാഗം വെടിഞ്ഞ്‌ ശുഭാശുധ 
ചിന്തയില്ലാതെ ആരോടും ദ്വേഷം പുലര്‍ത്താതെ ആരുമായും 
അതിസ്നേഹം വഹിക്കാതെ കഴിയുന്നു. അവന്‍ അവന്റെ 
ആത്മാവില്‍ തന്നെ സ്ഥിതി ചെയ്യണം. താന്‍ പൂര്‍ണഅണാന 
ന്ദസ്വരൂപനാണെന്നു അദ്വിതീയ ബ്രഹ്മമാകണമെന്നും അവന്‍ 
കരുതുന്നു. അതുകൊണ്ട്‌ അവന്‍ കൃതകൃത്യനായി കഴിയുന്നു. 
അവന്‍ തികച്ചും കൃതകൃത്യനായി ജീവിക്കുന്നു. 


പരമഹംസോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


ജുണ്‍ ഞെ 
 പ്രമഹസെപ്ത്ഖാജകോപന്ദ്ഘ്ത്ത 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം 
പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം 


സസ്തനുഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി 
ന ഇന്ദ്രോ വൃദ്ധ ശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വ 
വേദാഃ സ്വസ്തി നസ്‌ താര്‍ക്ഷേ്യോ അരിഷ്ടനേമിഃ 


P 


സ്വസ്തി നോ ബൃഹസ്പതിര്‍ ദധാതു ഓം ശാന്തിഃ യോനിര്‍യഃ പ്രാണം ഗച്ഛസ്വാം യോനിം ഗച്ഛസ്വാ ee 


ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ മംഗളം കേള്‍ക്കു 
മാറാകണേ. കണ്ണുകള്‍ കൊണ്ട്‌ മംഗളം കാണണേ. സുദൃഡഃ 
ങ്ങളായ അംഗങ്ങളാലും ശരീരത്താലും നിങ്ങളെ സ്തുതിച്ചു 
കൊണ്ടു ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുളള ആയുസ്സു മുഴു 
വനും അനുഭവിക്കട്ടെ. മഹായശസ്വിയായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ 
മംഗളം നല്‍കണേ. സര്‍വജ്ഞനായ പൂഷാ ദേവന്‍ ഞങ്ങള്‍ 
ക്കു മംഗളം നല്‍കണേ. ക്ലേശ നിവാരകനായ ഗരുഡന്‍ 
ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ബൃഹസ്പതിയും ഞങ്ങള്‍ക്ക്‌ 
മംഗളമരുളണേ. 


1. അഥ പിതാമഹഃ സ്വപിതരമാദിനാരായണമുപ 
മേത്യ പ്രണമ്യ പ്രപച്ച-ബഗവന്‍, ത്വന്മുഖാ ദ്വര്‍ണ്ണാശ്ര 
ഛ ണ 
മധര്‍മ്മക്രമം സര്‍വം ശ്രുതം വിദിതമവഗതം ഇദാനീം 
പരമഹംസപരിരയ്രാജകലക്ഷണം വേദിതു മിച്ഛാമി. കഃ 
പരിര്രജനാധികാരീ? കീദൃശം പരിധ്രാജക ലക്ഷണം. 
കഃ പരമഹംസഃ? പരി്രജകത്വം കഥം? തത്‌ സര്‍വം 
മേ ബ്രൂഹീതി സ ഹോവാച ഭഗവാനാദി നാരായണഃ 


അനന്തരം പിതാമഹന്‍ സ്വപിതാവായ ആദിനാരാണനെ 
സമീപിച്ച്‌ നമസ്കരിച്ച്‌ ചോദിച്ചു. ഭഗവാനെ, അങ്ങയുടെ മുഖ 


ത്തില്‍ നിന്ന്‌ വര്‍ണ്ണാശ്രമധര്‍മ്മ്രമമെല്ലാം കേട്ട്‌ മനസ്സിലാക്കി. 


ഇപ്പോള്‍ പരമഹംസപരിവ്രജക ലക്ഷണം കേള്‍ക്കാനാഗ്രഹി 
ക്കുന്നു. പരിവ്രജനാധികാരി ആരാണ്‌? പരിവ്രജകലക്ഷണ 
മെന്ത്‌? ആരാണ്‌ പരമഹംസ പരിവ്രാജകന്‍ അതിന്റെ അവസ്ഥ 
എങ്ങനെ അതെല്ലാം പറയുക അതു കേട്ട്‌ ആദിനാരാണന്‍ പറ 
ഞ്ഞു. 


2. സദ്ഗുരുസമീപേ സകലാ വിദ്യാപരിശ്രമജേഞോ 
ഭൂത്വാ വിദ്വാന്‍ സര്‍വമൈഹികാമുഷ്മിക സുഖശ്രമം 
ജ്ഞാത്വാ ഏഷണാ ത്രയവാസനാത്രയ മമത്വാഹം 
കാരാദികം വമനാന്നമിവ ഹേയമധിഗമ്യ മോക്ഷ 
മാര്‍ഗ്ഗൈകസാധനോ ബ്രഹ്മചര്യം സമാപ്യ ഗൃഹീഭവേ 
ത്‌, ഗൃഹാദാനീഭൂത്വാ പ്രവജേത്‌. യദി വേതരഥാ ബ്രഹ്മ 
ചര്യാദേവ പ്രവജേത്‌ ഗൃഹാദ്വാ വനാദ്വാ അഥ പുന 
ര്രവത വാ വ്രതീവാ f സ്നാതകോ വാ സ്നാതകോ 
വാ ഉത്സന്നാഗ്നിരന ഗ്നികോ വാ യദഹരേവ വിരാജ 
ത്തദഹരേവ പ്രവജേദിതി ബുദ്ധാ സര്‍വസംസാ 
രേഷു വിരക്തോ ബ്രഹ്മചാരീ ഗൃഹീ വാന്രപസ്ഥോ 
വാ പിതരം മാതരം കളത്രപുത്രമാപ്തബന്ധുവര്‍ഗ്ഗം 
തദഭാവേശിഷ്യം സഹവാസിനം വാ അനുമോദയിത്വാ 
തദ്‌ ധ്യൈകേപ്രാജാപത്യാമേവേഷ്ടിം കുർവന്തി, തദു 
തഥാ ന കുര്യാത്‌. ആഗ്നേയാ മേവ കുര്യാത്‌ 
അഗ്നിര്‍ഹി പ്രാണാ പ്രാണമേവൈതയാ കരോതി 
ത്രൈധാതവീയമേവ കുര്യാത്‌ ഏതയൈവ ത്രയോ 
ധാതവോ യദൂതസത്വം രജസ്തമ ഇതി അയം തേ 
യോനിര്‍ ജത്വിജോയതോ ജാതോ അരോചഥാഃ തം 
ജാനന്നഗ്ന ആരോഹാധാ നോ വര്‍ധയാ രയിം ഇത്യ 
നേന മന്രത്രേണാഗ്നിമാജില്വേത്‌ ഏഷവാ അഗ്നേര്‍ 


ഹേത്യേവ മൈ വൈ തദാഹ 


സദ്ഗുരുവിന്റെ സമീപം സകലവിദ്യാപരിശ്രമജ്ഞനായി 
ഭവിച്ച്‌ പണ്ഡിനായിത്തീര്‍ന്ന വ്യക്തി ഇഹലോകത്തെയും പര 
ലോകത്തെയും ശ്രമകരമെന്നു കരുതി വാസനാത്രയം ഏഷ 
ണാത്രയം മമത അഹങ്കാരം ഇവ ഛര്‍ദ്ദിച്ച പദാര്‍ത്ഥമെന്നോ 
ണം നിന്ദ്യമെന്നു കരുതി മോക്ഷത്തിന്‌ ഏകസാധനമായ ബ്രഹ്മ 
ചര്യത്തെ അവസാനിപ്പിച്ച്‌ ഗൃഹസ്ഥാശ്രമത്തില്‍ പ്രവേശിക്ക 
ണം. ആ ആശ്രമം പൂര്‍ത്തിയാക്കിയതിനു ശേഷം വാനപ്രസ്ഥം 
സ്വാകിരക്കണം. അല്ലെങ്കില്‍ മറ്റു വിധത്തിലും വാന്രപസ്ഥ 
ത്തില്‍ നിന്നോ ബ്രഹ്മചര്യത്തില്‍ നിന്നോ സന്യാസം സ്വീകരി 
ക്കാം. വ്രതം അനുഷ്ഠിക്കുന്നവനോ അല്ലാത്തവനോ സ്നാത 
കനോ അസ്നാതകനോ അഗ്നി ഹോത്രിയോ അഗ്നിഹോത്രിയ 
ല്ലാത്തവനോ വൈരാഗ്യം തോന്നുന്ന പക്ഷം സന്യാസം സ്വീക 
രിക്കാം. പ്രപഞ്ചവിരക്തനായി അമ്മ, അച്ഛന്‍, പുത്രന്‍, ഭാര്യ. 
ബന്ധുക്കള്‍ എന്നിവരോടോ അവരില്ലെങ്കില്‍ കൂടെ വന്നിരിക്കു 
ന്നവരോടോ ശിഷ്യന്മാരോടോ സമ്മതം വാങ്ങണം. നിത്യനൈ 
മിത്തി യജ്ഞാദികളൊന്നുമാവശ്യമില്ല. കേവലം ആഗ്നേയി 
മാത്രം ചെയ്യണം. അഗ്നി തന്നെ പ്രാണന്‍ അഗ്നി പ്രാണന്റെ 
കര്‍ത്താവാണ്‌ എന്ന മന്ത്രത്താല്‍ അനുഷ്ഠാനം നിര്‍വഹിക്ക 
ണം. സത്വരജസ്തമസുക്കള്‍ മൂന്നു ധാതുക്കളാണ്‌. അഗ്നേ, ഈ 
പ്രാണന്‍ അങ്ങയുടെ കാരണരൂപമാണ്‌. അതില്‍ പ്രവേശിക്കുക 
എന്ന അര്‍ത്ഥം വരുന്ന നിര്‍ദ്ദിഷ്ടമ്രന്തത്താല്‍ ആഹുതി 


ചെയ്യാം. 


3. ഗ്രാമാത്‌ ശ്രോത്രിയാഗാരാത്‌ അഗ്നിമാഹൃത്യ സ്വവി 
ധ്യുക്ത ക്രമേണ പൂര്‍വവദഗ്നി മാജിഘ്രേത്‌ യദ്യ 
തുരോ വാഗ്നിം ന വിന്ദേദപ്സു ജുഹൂയാത്‌ ആപോ 
വൈ സർവാഃ സര്‍വാഭ്യോദേവതാഭ്യോ 
ജുഹോമി സ്വാഹേതി ഹുത്വോദൃത്യപ്രാശ്‌നീയാത്‌ 
സാജ്യം ഹവിരനാമയം ഏഷ വിധിര്‍ വീരാധ്വനേ 
വാനാശകേ നാ സംപ്രവേശേ വാഗ്നിപ്രവേശേ വാ 
മഹാപ്രസ്ഥാനേ വാ, യ ദ്യാതുരഃ സ്വാമനസാ വാചാ 
വാ സന്യസേദേഷ പത്ഥരഃ 


ദേവതാഃ 


ഗ്രാമത്തില്‍ അഗ്നിഹോത്രം ചെയ്യുന്നവരുടെ ഗൃഹത്തില്‍ 
നിന്നും അഗ്നികൊണ്ടു വന്ന്‌ മുകളില്‍ സൂചിപ്പിച്ച വിധം 
അഗ്നിയെ ്രാണിക്കണം. രോഗം വാധിക്കുകയോ അഗ്നി 
കിട്ടാതെ വരികയോ ചെയ്താല്‍ ജലത്തില്‍ ഹോമകര്‍മ്മം നട 
ത്താം. സര്‍വദേവരു പമാണ്‌ ജലം. ഇതില്‍ എല്ലാ ദേവന്മാര്‍ക്കും 
വേണ്ടി ഹവനം ചെയ്യുന്നു. എന്നര്‍ത്ഥം വരുന്ന നിര്‍ദ്ധിഷ്ടു 
മന്ത്രം വിധിപ്രകാരം ഹവനം ചെയ്ത്‌ നെയ്യ്‌ ചേര്‍ന്ന ഹവിസ്സ്‌ 
ഭക്ഷിക്കണം. ഇത്‌ വീരമാര്‍ഗ്ഗ വിധിയാണ്‌. അനശനം സംപ്ര 
വേശനം അല്ലെങ്കില്‍ മഹാപ്രസ്ഥാനം ഇവക്കു വേണ്ടിയാണ 
ത്‌. രോഗിയാണെങ്കില്‍ മനസ്സു കൊണ്ടോ വാക്കു കൊണ്ടോ 
മാത്രം സന്യാസവിധി അനുഷ്ഠിച്ചാല്‍ മതി. 


4. സ്വസ്ഥ ക്രമേണൈവ ചേദാത്മ ശ്രദ്ധം വിരാജാ 
ഹോമം കൃത്വാ അഗ്നിമാത്മന്യരോപ്യ ലാകിക 
വൈദിക സാമര്‍ത്ഥ്യം സ്വ ചതുര്‍ദശകരണ പ്രവൃത്തിം 


I 


ച പുത്രേ സമാപരോപിത ഭാവേ ശിഷ്യേവഃ തദ ഭാവേ 
സ്വത്മന്യേവ വാ ബ്രഹ്മാ ത്വം യജ്ഞസ്ത്വമിതി അഭി 
മന്ത്യം ര്രഹ്മ ഭാവനയാ ധ്യാത്മസാമൃശ്രീ പ്രവേശ 
പൂര്‍വകമപ്സു സര്‍വവിദ്യാര്‍ത്ഥ സ്വരൂപാം ്രഹ്മ 
ണ്യാധാരം വേദമാതരം ക്രമാത്വ്യാഹൃതിഷ്ഠ (തിഷ്ഠ 
പ്രവിലാപ്യവ്യാഹൃതി ത്രയമകാരോകാര മകാരേഷ്ഠ 
പ്രവിലോപൃതത്സവധാനേനാപഃ പ്രാശ്യ പ്രണവേന 
ശിഖാ മൃത്കൃഷ്യയജേഞാപവീതം ഛിത്വാ വസ്ത്ര 
മപി ഭൂമൌ വാ അപ്സു വാ വിസൃജ്യ ഓം ഭൂഃ സ്വാഹാ 
ഓം ഭുവഃ സ്വാങാ ഓം സുവഃ സ്വാങേത്യനേന ജാത 
രൂപധരോ ഭൂത്വാ സ്വം രൂപം ധ്യായന്‍ പുഃ പൃഥക്‌ 
്രണവ വ്യാഹൃതി പൂര്‍വകം മനസാ വചസാപി 
സംനൃസ്തം മയേതി മന്ദ്രമധ്യ താരധ്വനി സ്ത്രിവാര 
തത്രി ഗുണീകൃത പ്രേഷോച്ചാരണം കൃത്വാ പ്രണവൈ 
കധ്യാന പരാ യണഃ സന്നഭയം സര്‍വഭൂതേഭ്യോമത്തഃ 
സ്വാഹേത്യുര്‍ധ്വബാഹുര്‍ഭൂത്വാ ബ്രഹ്മാഹമസ്പിതി 
തത്തുമസ്യാദി വാക്യാര്‍ത്ഥ സ്വരൂപാനുസന്ധാനം 
കുവന്നുദീചിം ദിശംഗച്ഛേത്‌ ജാതരൂപധരശ്ചരേത്‌ ഏഷ 
സംന്യാസഃ 


സ്വസ്ഥചിത്തനായി അവന്‍ വേണ്ടവിധം ആത്മശ്രാദ്ധവും 
വീരജാഹോമവും നടത്തണം. അഗ്നിയെ ആത്മാവിലാരോപിച്ച്‌ 
തന്റെ കഴിവുകളും പതിന്നാല്‌ കരണ പ്രവൃത്തികളും പുത്ര 
നില്‍ ആരോപിക്കണം. പുത്രനില്ലെങ്കില്‍ ശിഷ്യനിലോ ശിഷ്യ 
നില്ലെങ്കില്‍ തന്റെ ആത്മാവിലോ ആരോപിക്കണം. പിന്നെ 
ബ്രഹ്മാത്വം എന്നു തുടങ്ങിയ മന്ത്രം ചൊല്ലി പ്രാര്‍ത്ഥിച്ച്‌ സാവി 
ത്രിയില്‍ പ്രവേശിക്കണം. വേദമാതാവിനെ മൂന്നു വ്യാഹൃതി 
കളില്‍ ലയിപ്പിച്ച്‌ ജലപാനം ചെയ്യാം. പ്രണവോച്ചാരണത്തോടെ 
ശിഖയെയും പൂണുലിനെയും ഛേദിക്കണം. വസ്ത്രങ്ങള്‍ ഭൂമി 
യിലോ ജലത്തിലോ നിക്ഷേപിച്ച്‌ ഓം സ്വാഹാ ഭൂഃ സ്വാഹാ എന്ന 
മന്ത്രത്താല്‍ നഗ്നനായി സ്വരൂപധ്യാനം ചെയ്ത്‌ പ്രത്യേകം 
പ്രാണനെയും വ്യാഹൃതിയോടു കൂടി മനനം ചെയ്ത്‌ മനസ്സു 
കൊണ്ടും വാക്കു കൊണ്ടും മൂന്നു തവണ ഞാന്‍ സന്യാസം 
സ്വീകരിച്ചു. എന്നു പതുക്കെ പറഞ്ഞു. പ്രണവ ധ്യാനം ചെയ്ത്‌ 
സകലഭുതങ്ങള്‍ക്കും അഭയം നല്‍കി ഈര്‍ധ്വ ബാഹുവായി 
ഞാന്‍ ബ്രഹ്മമാണ്‌. അതുനീയാണ്‌. എന്നീ മഹാവാക്യങ്ങളുറെ 
(അഹം ബ്രഹ്മാസ്മി, തത്വമസി) അര്‍ത്ഥം ചിന്തിച്ച്‌ വടക്കുദി 
ക്കുനോക്കി നടക്കണം. ശുദ്ധ സ്വരൂപത്തില്‍ സഞ്ചരിക്കണം. 
ഇതാണ്‌ സന്യാസം. 


5. അധികാരി ന ഭവേദ്യദി ഗൃഹസ്ഥ പ്രാര്‍ത്ഥനാ 
പൂര്‍വകമഭയം സര്‍വഭൂതേഭ്യോഃ മത്തഃ സര്‍വം 
പ്രവര്‍ത്തതേ സഖാ മാ ഗോപായാജ സഖാ യോസീ 
ന്ദസ്യ വജ്രോസി വാര്‍ത്രഘ്നം ശര്‍മ്മ മേഭവ യത്‌ 
പാപം തന്നി വാര യേത്യനേന മന്ര്രേണ പ്രണവ 
പൂര്‍വകം സ ലക്ഷണം വൈണവം ദണ്ഡം കൂടി 
സൂത്രം കാപീനം കമണ്ഡലും വിവര്‍ണ്ണവസ്ര്രമേകഃ 
പരിഗൃഹ്യ സദ്‌ ഗുരുമുപഗമ്യനത്വം ഗുരുമുഖാത്തത്വ 
വസീതി മഹാവാക്യം പ്രണവപൂര്‍വകമൂപലഭ്യ അഥ 
ജീര്‍ണ്ണവല്ക്കലാജിനം ധൃത്വാഥ ജലാവതരണ മൂര്‍ധ്വ 


ഗമനമേകേ ഭിക്ഷാം ere oe 
വേദാന്ത്രശവണപൂര്‍വകം പ്രണവാനുഷ്ഠാനം 
കുര്‍വന്‍ ബ്രഹ്മമാര്‍ഗ്ഗേ സമ്യക്‌ സമ്പന്ന സ്വാഭിമതമാ 
ത്മനിഹോപയിത്വാ നിര്‍മ്മമോ അധ്യാത്മനി നിഷ്ഠ 
കാമത്രോധലോഭമദമാത്സര്യ ദംഭദര്‍പ്പാഹങ്കാരസൂയാ 
ഗര്‍വേച്ഛാ ദ്വേഷഹര്‍ഷാമര്‍ഷമമത്വാദീംശ്ച ഹിത്വാ 
ജ്ഞാനവൈരാഗ്യയുക്തോ വിത്തസ്ത്രീപരാങ്‌ മുഖഃ 
ശുദ്ധമാനസഃ സര്‍വോപനിഷദര്‍ത്ഥമാലോച്യ ബ്രഹ്മ 
ചര്യപരിഗ്രഹമഹിംസാ സത്യം യരോന രക്ഷകന്‍ 
ജിതേന്ദ്രിയോ ബഹിരന്തഃ സ്നേഹവര്‍ജിതോ ശരീര 
സന്ധാരണാര്‍ത്ഥം വാദ്രിഷു വര്‍ണ്ണേഷു അഭിശപ്ത 
പതിത വര്‍ജിതേഷു പശുരദ്രോഹി ദൈക്ഷമാണോ 
ബ്രഹ്മഭൂയായ ഭവതി സർവേഷു കാലേഷു ലാഭാലാ 
ഭേസമന കൃത്വാകരപാത്രമാധൂകരേണം നാ മശ്നന്‍ 
മേദോവൃദ്ധികമകൂര്‍വന്‍ കൃശീഭൂത്വാ ബ്രഹ്മാഹമ 
സ്മീതി ഭാവയന്‍ ഗുവര്‍ത്ഥം ഗ്രാമമുപേത്യ ധ്രുവ 
ശീലോഷ്ട മാസ്യേകാകി ചരേദ്വാവേ വാചരേത്‌ ക. 


ഗ്രഹസ്ഥന്‍ അധികാരിയല്ലാത്തപക്ഷം സകലഭൂത 
ങ്ങള്‍ക്കും അഭയം നല്‍കി സഖോ എന്റെ ബലം രക്ഷിക്കുക. 
നീ മൃതഹന്താവായ ഇന്ദ്രന്റെ വ്രജമാണ്‌. നീ എനിക്ക്‌ ശാന്തി 
ദായകനാകുക. എന്നെ സര്‍വപാപങ്ങളില്‍ നിന്നും വിമുക്ത 
നാക്കുക എന്നര്‍ത്ഥം വരുന്ന മന്ത്രം ജപിച്ച്‌ ദോഷമറ്റ മുളവടി, 
കടിസൂത്രം, കൌപീനം, കമണ്ഡലു, ഒരു കാഷായവസ്ത്രം ഇവ 
ചേര്‍ന്ന്‌ സദ്ഗുരുവിനെ നമസ്കരിച്ച്‌ തത്വമസി എന്ന മഹാ 
കാവ്യം പ്രണവസഹിതം സ്വാകരിക്കണം. പിന്നെ മരവുരിയോ 
മാന്‍തോലോ ധരിച്ച്‌ ജലാവതരണം മുകളിലേക്ക്‌ കയറുക. ഒരേ 
ഗൃഹത്തില്‍ നിന്നു തന്നെ ഭിക്ഷ സ്വീകരിക്കുക. ഇവ കൈവിട്ടു 
മൂന്നു നേരവും കുളിച്ച്‌ വേദാധ്യായനവും വ്രതാനുഷ്ഠാനവും 
കൈക്കൊള്ളണം. ആത്മ നിഷ്ടാപരനായി കാമക്രോധങ്ങള്‍ നിയ 
ന്ത്രിക്കണം. അസൂയ, ഗര്‍വം, ദ്വേഷം, അമര്‍ഷം എന്നിവ ഉപേ 
ക്ഷിക്കണം. കാമിനീകാഞ്ചന പരാങ്‌ മുഖനാകണം, ഉപനിഷ 
ദര്‍ത്ഥം മനനം ചെയ്യണം. ്രഹ്മചര്യം അപരിഗ്രഹം, അഹിം 
സ, സത്യം ഇയില്‍ ശ്രദ്ധ ചെലുത്തണം. ശരീരരക്ഷണാര്‍ത്ഥം 
നിന്ദിതരും പതിതരുമായ വ്യക്തികളൊഴിച്ച്‌ ്രിവര്‍ണ്ണങ്ങലില്‍ 
പെട്ട വ്യക്തികളില്‍ നിന്നും മൃഗങ്ങള്‍ ഭേദഭാഗം കൂടാതെ 
ആഹാരം സ്വീകരിക്കുന്നതുപോലെ ഭിക്ഷ സ്വീകരിക്കാം. ലാഭ 
നഷ്ടങങള്‍ തുല്യമായി കരുതണം. ഭിക്ഷാവൃത്തിയും അല്പാ 
ഹാരവും എന്ന നിലയില്‍ കഴിയണം. എട്ടുമാസം ഗ്രാമങ്ങളില്‍ 
ഭിക്ഷാടനം ചെയ്ത്‌ ഏകാകിയായി സഞ്ചരിക്കണം. 


6. യദാലം ബുദ്ധിര്‍ ഭവേത്തദാകുടീപകോം വാ 
ബഹൂദകോ വാഹംസോ വാ പരമഹംസോ വാ തത്ത 
ന്മന്ത്രപൂര്‍വകം കടി സൂത്രം കൌപീനം ദണ്ഡം കമ 
ണ്ഡലും സര്‍വമപ്സ്യ വിസൃജ്മാഥാ ജാതരൂപധരശ്ചേ 
രേത്‌ പ്രാമൈകരാത്രം തീര്‍ത്ഥേത്രിരാര്രം പത്തനേ 
പഞ്ചരാത്രം ക്ഷേത്രേസപ്തരാ ത്രമനികേതഃ സ്ഥിരമ 
തിരഗ്നിസേവി നിര്‍വികാരോ മാഭാലാഭന സമന കൃത്വാ 
ഗോവൃത്യാ ഭൈക്ഷ്യമാചരനുദകസ്ഥല കമണ്ഡലൂര 
ബാധകരഹസ്യസ്ഥലവാസോ ന പുനര്‍ ലാഭത്തഃ ശുഭാ 


I 


ഇ 


ശുഭകര്‍മ്മനിര്‍മൂലനപരഃ സര്‍വത്ര ഭൂതല ശയനഃ 
ക്ഷൌരരകര്‍മ്മപരിത്യക്തോയുക്ത ചാതുര്‍മ്മാസ്യധ്രത 
നിയമശുക്ടധ്യാന പരായണോ അര്‍ത്ഥസ്ത്രീ പുരുഷ 
പരാങ്മുഖഃ അനുന്മത്തോപ്യന്മത്തവദാചരണ വ്യക്ത 
ലിം ഗോപ്യന്നാചാരോ ദിവാനക്തസമത്വേനാസ്വപ്നഃ 
സ്വരൂപാനുസന്ധാന ബ്രഹ്മവണ വധ്യാനമാര്‍ഗ്ലേണാ 
വഹിതം സംന്യാസേന ദേഹത്യാഗം കരോതി പരമ 
ഹംസ പരിവ്രാജകോ ഭവതി 


ജ്ഞാന ലബ്ധിക്കുശേഷം കടി സൂത്രം കരപീനം ദണ്ഡം 
കമണ്ഡലു എന്നിവയെല്ലാം വെള്ളത്തില്‍ എറിഞ്ഞാണ്‌ കുടി 
ചകനായി, ബഹുദകനായി, ഹംസനായി, പരമഹംസനായി, 
ദിഗംബരനായി സഞ്ചരിക്കണം. ഗ്രാമത്തില്‍ ഒരു രാത്രി, തീര്‍ത്ഥ 
ത്തില്‍ മൂന്നു രാത്രി, നഗരത്തില്‍ അഞ്ചു രാത്രി, ക്ഷേത്രത്തില്‍ 
ഏഴു രാത്രി, ഈ ക്രമത്തിന്‌ താമസിക്കാം. ഗൃഹമില്ലാതെ സ്ഥിര 
ചിത്തനായി അഗ്നിഹോത്രം ചെയ്ത്‌ നിര്‍വികാരനായി നിയമ 
നിയമ പരത്യാഗിയായി ലാഭാലാഭചിന്ത കൂടാതെ പ്രാണരക്ഷ 
ണത്തില്‍ നിന്ന്‌ ഗോവൃത്യാഭിക്ഷാടനം ചെയ്യണം. ഏകാന്ത 
സ്ഥാനത്ത്‌ താമസിക്കണം. വെറും നിലത്ത്‌ കിടക്കണം. ക്ധയര 
കര്‍മ്മം വെടിയണം. ചാതുര്‍മാസ്യ നിയമങ്ങലെയും (വതങ്ങ 
ളെയും കൈവിട്ട കേവലസാത്വികധ്യാനപരായണനാകണം 
ധനം സ്ത്രീ പൂഗ്രന്‍ ഇവരെപ്പറ്റി ചിന്തിക്കരുത്‌. ജ്ഞാനം ലഭി 
ച്ചാലും ഉന്മത്തനെപ്പോലെ പെരുമാറണം. ദിനരാത്രങ്ങള്‍ തുല്യ 
മാകയാൽ പരമഹംസന്‍ എപ്പോഴും ജാഗ്രദവസ്ഥയില്‍ തന്നെ 
ഇരിക്കുന്നു. ഇങ്ങനെ നിരന്തരം സ്വരൂപസന്ധാനത്തോടും 
ബ്രഹ്മ്പണവധ്യാനത്തോടും കൂടിയുള്ള സന്യാസം 
കൈക്കൊണ്ട്‌ ദേഹത്യാഗം ചെയ്യുന്നവന്‍ പരമഹംസപരിവ്രജ 
നാകുന്നു. 


7. ഭഗവന്‍ ബ്രഹ്മ പ്രണവഃ കീദൃശീതി (ബഹ്മാ 
പൃച്ഛതി സഹോവാച നാരായണഃ ബ്രഹ്മ പ്രണവഃ 
ഷോഡശമാത്രാത്മകഃ സോവസ്ഥാ ചതുഷ്ടയ ചതുഷ്ട 
യഗോചരഃ ജാഗ്രദവസ്ഥായാം ജാഗ്രദാദിചതുസ്രോ 
അവസ്ഥാസ്വപ്നേ സ്വപ്നാദി ചതസ്സരോവസ്ഥാഃ 
സുഷുപ്തോ സുഷുൂപ്ത്ൃദി ചതസ്രോവസ്ഥാ 
സ്തുരീയേ തുരീയാദി ചതസ്രോവസ്ഥാ ഭവന്തീതി 
ജാഗ്രദവസ്ഥായാം വിശ്വസ്യ ചതുര്‍വിധ്യാം വിശ്വ 
വിശ്വോ വിശ്വതൈജസോ വിശ്യപ്രാജേഞാ വിശ്വതു 
രീയ ഇതി സ്വപ്നാവസ്ഥായാം തൈജസന്ധ്യ 
ചാതുര്‍വിധ്യം തൈജസവിശ്വസ്‌ തൈ ജസസ്തൈ 
ജസ പ്രാജ്ഞഃ പ്രാജ്ഞ പ്രാജ്ഞ സ്തുരീയ ഇതി 
തുരീയാ വസ്ഥായാം തുരീയസ്യ ചാതുര്‍ വിധ്യാം 
തുരീയ വിശ്വസ്തുരീയ തൈജസസ്തുരീയ പ്രാജ്ഞ 
സ്തുരീയ സ്തുരീയ ഇതി തേ ക്രമേണ ഷോഡമാ 
ശ്രാരൂന്ധം. 


ഭഗവാനെ, ബ്രഹ്മ്പണവം ഏതു വിധത്തിലുള്ളതാണ്‌ 
എന്ന്‌ ബ്രഹ്മാവ്‌ ചോദിച്ചപ്പോള്‍ നാരായണന്‍ പറഞ്ഞു: ബ്രഹ്മ 
പ്രണവം പതിനാറ്‌ മാത്രചേര്‍ന്നതാണ്‌ നാലവസ്ഥകളില്‍ നാലു 
വീതം പതിനാറ്‌ വിധമുണ്ട്‌. ജാഗ്രദവസ്ഥയില്‍ ജാഗ്രദാദി നാലാ 
വസ്ഥ കള്‍ സ്വപ്നാദി നാലാവസ്ഥകള്‍ സുഷുപ്തിയില്‍ സുഷു 


പ്ത്യാദി നാലവസ്ഥകള്‍ തുരീയത്തില്‍ തുരീയാദിനാലവസ്ഥ്‌ 
കള്‍ ജാഗ്രദവസ്ഥയില്‍ വിശ്വം നാലു വിധമാണ്‌. വിശ്വതൈജ 
സം, വിശ്വപ്രാജ്ഞം വിശ്വതുരീയം വിശ്വവിശ്വം സ്വപ്നാവസ്ഥ 
യില്‍ തൈജസം നാലു വിധം. തൈജസവിശ്വം, തൈജസതൈ 
ജസം തൈജസപ്രാജ്ഞം തൈജസതുരീയം. സുഷുപ്തിയില്‍ 
പ്രാജ്ഞം നാലുവിധം പ്രാജ്ഞവിശ്വം പ്രാജ്ഞപ്രാജ്ഞം 
പ്രാജ്ഞതുരീയം നാലുവിധം തുരീയവിശ്വം തുരീയതൈജസം 
തുരീയപ്രാജ്ഞം തുരീയതുരീയം ഈ ക്രമമനുസരിച്ച്‌ ബ്രഹ്മ 
പ്രണവം പതിമനാറു മാത്രയില്‍ ആരുഡമായിരിക്കുന്നു. 


6. ആകാരേ ജാഗ്രദ്വിശ്വ ഉകാരേ ജാഗ്രതൈജസോ 
മകാരേ ജാഗ്രത്‌ പ്രാജ്ഞ അര്‍ദ്ധമാത്രയാം ജാഗ്രത്തു 
രീയോ ബിദ്ദാ സ്വപ്നവിശ്വോ നാദേ സ്വപ്ന 
തൈജസഃ കലായാം സ്വപ്ന പ്രാജ്ഞ കലാതീതേ 
സ്വപ്നതുനീയഃ ശാന്ത സുഷുപ്തവിശ്വഃ ശാന്ത്യ 
തീതേ സുഷുപ്താ തൈജസഃ ഉന്മന്യാം സുഷുപ്ത 
പ്രാജ്ഞോ മനോന്മന്യാം സുഷുപ്ത തുരീയഃ തുരീ 
യായാം തുരീയ വിശ്വോ മദ്യമായാം തുരീയ തെജസഃ 
പശ്യന്ത്യാം തുരീയ (രാജ്ഞഃ പരായാം തുരീയ 
തുരീയഃ ജാഗ്രന്‍ മാത്ര ചതുഷ്ടയ മകാരാംശം സ്വപ്ന 
മാത്ര ചതുഷ്ടയപുകാരാംശം സുഷുപ്തി മാത്രാ ചതു 
ഷ്ൂയം മകാരാംശം തൃതീയമാത്രാ ചതുഷ്ടവര്‍ദ്ധമാ 
ത്രാംശം അയമേവ ബ്രഹ്മപ്രണവഃ സ പരമഹംസതുരീ 
യാതീതാവധുതെരുപാസ്യതേനൈവ ബ്രഹ്മപ്രകാ 
ശതേ തേന വിദേഹമുക്തിഃ 


അകാരത്തില്‍ ജാഗ്രത്‌ വിശ്വവും ഉകാരത്തിൽ ജാഗ്രത്‌ 
തൈജസവും മകാരത്തില്‍ ജാഗ്രത്‌ പ്രാജ്ഞവും അര്‍ദ്ധമാത്ര 
യില്‍ ജാഗ്രത്‌ തുരീയവുമാണ്‌. ബിന്ദുവില്‍ സ്വപ്നവിശ്വം നാദ 
ത്തില്‍ സ്വപ്നതൈജസം കലയില്‍ സ്വപ്നപ്രാജ്ഞം. കലാതീ 
തത്തില്‍ സ്വപ്നതുരീയം. ശാന്തിയില്‍ സുഷുപ്തി വിശ്വവും 
ശാന്ത്യതീതത്തില്‍ സുഷുപ്തി തൈജസവും ഉന്മനിയില്‍ 
സുഷുപ്തി പ്രാജ്ഞവും മനോന്മനിയില്‍ സുഷുപ്തി തുരീ 
യവും ഉണ്ട്‌. വൈഖരീയില്‍ തുരീയവിശ്വവും മധ്യമയില്‍ 
തുരീയ തൈജസവും പശ്യന്തിയില്‍ തുരീയ പ്രാജ്ഞവും പര 
യില്‍ തുരീയ തുരീയവും ജാഗ്രത്തിന്റെ നാലു മാത്രകളും 
ആകാ ശത്തിന്റെതാണ്‌. സ്വപ്നത്തിന്റെ നാലു മാത്രകളും ഉകാ 
രാംശയുക്തമാണ്‌. സുഷുപ്തിയുടെ നാലുമാധ്രകള്‍ മകാരാം 
ശയുക്തമാണ്‌. തുരീയത്തിന്റെ നാലു മാത്രകള്‍ അര്‍ദ്ധമാത്രാം 
ശയുക്തമാകുന്നു. ഇതിനെത്തന്നെയാണ്‌ ബ്രഹ്മപ്രണവം എന്ന്‌ 
പറയുന്നത്‌. തുരീയാതീതന്‍ പരമഹംസന്‍ അവധൂതന്‍ എന്നി 
വര്‍ ഇവിടെ ഉപാസകരാണ്‌ ബ്രഹ്മം. അതിനാല്‍ തന്നെയാണ്‌ 
പ്രകാശിക്കുന്നത്‌. അതിനാല്‍ തന്നെയാണ്‌ വിദേഹമുക്തിയും. 


7. ഭഗവന്‍ കഥം അയജ്ഞോ പവീത്യാശിഖീ സര്‍വ 
കര്‍മ്മ പരിതൃക്തഃകഥം (ബഹ്മനിഷ്ഠാപരഃ കഥം 
ബ്രാഹ്മണ ഇതി ്രഹ്മാ പൃച്ഛതി സ ഹോ വാച 
വിഷ്ണുര്‍ ഭോഃ ഭോ അര്‍ഭയസ്യാസ്ത്യദ്വൈതമാത്മാ 
ജ്ഞാനം തദേവ യജേഞാപവീതം തസ്യ ധ്യാനനി 
ഷ്ഠൈവ ശിഖാ തത്‌ കര്‍മ്മ സ പവിത്രം സ സര്‍വ 


കര്‍മ്മ കൃത്‌ സ ബ്രാഹ്മണഃ സ ബ്രഹ്മ നിഷ്ഠാപരഃ സ 


P 


Pp 


ദൈവഃ സ ടൃഷിഃ സ തപസ്വീ സ ശ്രേഷ്ഠഃ സ ഏവ 
സര്‍വ ജ്യേഷ്ഠഃ സ ഏവ ജഗദ്‌ ഗുരുഃ സ ഏവാ 
ഹംവിദ്ധി ലോകേ പരമഹംസ പരിവ്രാജകോ ദുര്‍ലഭ 
തരോയദ്യേകോസ്തി സ ഏവഃ നിത്യ പൂതഃ സ ഏവ 
വേദ പുരുഷോ മഹാപുരുഷോ യസ്തച്ചിത്തം മയ്യ്യേ 
വാവതിഷ്ഠതേ അഹം ചതസ്മിന്നേവാവസ്ഥിതഃസ 
ഏവ നിതൃതൃപ്തഃ സഃ ശീതോഷ്ണസുഖദുഃ മാനാ 
വമാനാവര്‍ജിത സ നിന്ദാമര്‍ഷ സഹിഷ്ണു സഷ 
ഡൂര്‍മ്മി വര്‍ജിതഃ ഷഡ്ഭാവവികാര ശൂന്യഃ സജ്യേ 
ഷ്ഠാജ്യേഷ്ഠ വ്യവധാന രഹിതഃ സ സ്വവൃതി 
രേകേണ നാനൃദ്രഷ്ടാ ആശാം ബരോ ന നമസ്‌കാരോ 
ന സ്വഹാ കാരോ ന സ്വധാകാരശ്ച ന വിസര്‍ജ്ജന 
പരോ നിന്ദാ സ്തുതി വൃതിരിക്തോ ന മന്ത്ര തന്ത്രോ 
പാസകോ ദേവാന്തരധ്യാന ശൂന്യോ ലക്ഷ്യാലക്ഷ്യാ 
നിവര്‍ത്തകഃ സര്‍വോപരതഃ സ സച്ചിദാനന്ദാ ദ്വയചി 
ദ്ഘനഃ സമ്പൂര്‍ണ്ണനന്ദൈ ക ബോധോ ബ്രഹ്മ ഏവ 
അഹം അസ്മീതി അന വരതം [്രഹ്മ പ്രണവാനു 
സ ന്ധാ നേന യഃ കൃതകൃത്യോ ഭവതി സ ഹ പര 
മഹം സപരി പ്രാഡിത്യുപനിഷത്‌. 


ഭഗവാനെ യജേഞാപവീതം ശിഖ സര്‍വകര്‍മ്മങ്ങള്‍ 
എന്നിവ പരിത്യജിച്ചാല്‍ എങ്ങനെ ബ്രഹ്മനിഷ്ഠാപരനാകും? 
എന്ന്‌ ബ്രഹ്മാവ്‌ ചോദിച്ചപ്പോള്‍ വിഷ്ണു പറഞ്ഞു. അങ്ങനെ 
യുള്ളവന്‍ യജേഞാപവീതം അവന്റെ അദ്വൈതയുക്തമായ 
ആത്മജ്ഞാനം തന്നെയാണ്‌. അവന്റെ ശിഖ ധ്യാന നിഷ്ഠയാ 


ണ്‌. സ്വകര്‍മ്മങ്ങളാല്‍ അവന്റെ പരിശുദ്ധനാകുന്നു. നി 
സകല കര്‍മ്മങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞു. അവന്‍ ബ്രാഹ്മ 
ണനാണ്‌. അവന്‍ ബ്രഹ്മാനിഷ്ഠാപരായണ നാണ്‌. അവന്‍ 
ദേവനും ജഷിയുമാകുന്നു. തപസ്വിയും ശ്രേഷ്ഠനുമാകുന്നു. 
സര്‍വത്തിലും ജ്യേഷ്ഠനും ജഗദ്ഗുരുവുമാണവന്‍ അവന്‍ 
ഞാന്‍ തന്നെയാണെന്ന്‌ മനസ്സിലാക്കുക. ലോകത്തില്‍ ഇങ്ങ 
നെയുള്ള പരമഹംസപരിവ്രാജകന്മാര്‍ ദുര്‍ലഭമാണ്‌. എവിടെ 
യെങ്കിലും ഒന്നോ രണ്ടോ പേര്‍ കണ്ടുവെന്ന്‌ വരാം. അവര്‍ നിത്യ 
ശുദ്ധനും വേദ പുരുഷനും വാന പുരുഷനുമാകുന്നു. അവന്റെ 
ചിത്തം എന്നിലും അവന്‍ എന്നിലും വസിക്കുന്നു. അവന്‍ 
നിത്യതൃപ്തനാണ്‌. അവന്‍ ശ്രീതോഷ്ണ ദുഃഖസുഖ മാനാവ 
മാനരഹിതനാണ്‌. അവന്‍ ഷഡൂര്‍മ്മി രഹിതനും ഷഡ്ഭാവവി 
കാരങ്ങള്‍ക്കതീതനുമാകുന്നു. വലിയവനെന്നോ ചെറിയവ 
നെന്നോ ഉള്ള ചിന്ത അവനില്ല. അവന്‍ ആത്മാവിനെ മാത്രം 
കാണുന്നു മറ്റൊന്നിനെയും ഇല്ല. ദിക്കുകളാണവന്റെ വസ്ത്ര 
ങ്ങള്‍. അവന്‍ നമസ്‌കാരമോ സ്വഹാകാരമോ സ്വാധാകാരമോ 
ചെയ്യുന്നില്ല. അവന്‍ നിന്ദാസ്തുതികള്‍ക്കതീതനാണ്‌. അവന്‍ 
മന്ത്രതന്ത്രോപാസനയില്ല. അവന്‍ അന്യ ദേവന്മാരെ ധ്യാനിക്കു 
ന്നില്ല. ലക്ഷ്യാലക്ഷ്യ രഹിതനായി സര്‍വവിരക്തനായി കഴിയു 
ന്നു. അവന്‍ സച്ചിദാനന്ദനും അദ്വയനും ചിദ്ഘനനും 
സമ്പൂര്‍ണ്ണാനന്ദ ബോധയുക്തനും ഞാന്‍ ബ്രഹ്മമാണ്‌ എന്നുള്ള 
അഖണ്ഡ ഭാവനായുക്തനുമാണ്‌ ഇങ്ങനെയുളള വനെ പരമഹം 
സപരിവ്രജകനെന്നു പറയുന്നു. ഇങ്ങനെ ഉപനിഷത്ത്‌. 


പരമഹംസപരിവ്രാജകോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പ ഭ്രങ്രഹ്മോപണ്ട്ഘത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം ഭദ്ര കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം പശ്യേ 
മാക്ഷഭിര്‍യജ്്രാഃ സ്ഥിരൈരംഗൈ സ്‌ തുഷ്ടഠവാം 
സസ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി 
ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വ 
വേദാഃ സ്വസ്തി നസ്‌ താര്‍ക്ഷേ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ദധാതു. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകൊണ്ട്‌ മംഗളം കേള്‍ക്കുമാ 
റാകണേ. കണ്ണുകള്‍കൊണ്ട്‌ മംഗളം കാണുമാറാകണേ. സുദൃ 
വങ്ങളായ അംഗങ്ങളാലും ദേഹത്താലും നിങ്ങളെ സ്തുതി 
ച്ചുകൊണണ്ട്‌ ദേവന്മാര്‍ ഞങഅങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള 


ആയുസ്സുമുഴുവനും ഞങ്ങള്‍ അനുഭവിക്കുമാറാകണേ. മഹാ 
കീര്‍ത്തിമാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. സര്‍വ 
ജ്ഞനായ പൂഷ്വാവ്‌ ഞങ്ങള്‍ക്ക്‌ മംഗളമരുളട്ടെ. അപ്രതിരോ 
ധൃഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളമരുളണേ. ബൃഹ 
സ്മൃതി ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കണേ. ഓം. ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ 


1. അഥ ഹൈനം മഹാ ശാലഃ ശാനകോ ആംഗി 
രസം ഭഗവന്തം പിപ്പലാഭം വിധിവദുപസന്നം പ്രപച്ഛ 
ദിവ്യേ ്രഹ്മപുരേ കേ സംപ്രതിഷ്ഠിതാ ഭവന്തി, കഥം 
സൃജ്യന്തേ നിത്യാത്മന ഏഷ മഹിമാ വിഭജ്യ ഏഷ 
മഹിമാ വിദുഃ ക ഏഷഃ തസ്മൈ സ ഹോവാച ഏതത്‌ 
സത്യം യത്‌ ്രവീമി ്രഹ്മവിദ്യാം വരിഷ്ഠാം 


P 


ഇ 


ദേവേഭ്യഃ പ്രാണേഭ്യഃ പര്രബഹ്മ പുരേ വിരജം 
നിഷ്കളം ശുഭമക്ഷരം വിരജം വിഭാതി. സ നിയച്ഛതി 
മധുകരഃ ശ്വേവ വത്ഫലമനുഭവതീ കര്‍മമര്‍മ്മ 
ജ്ഞാതാ കര്‍മ്മ കരോതി കര്‍മ്മമര്‍മ്മ ജ്ഞാത്വാ കര്‍മ്മ 
കുര്യാത്‌ കോ ജാലം വിക്ഷിപേദേകോ നൈനമപ 
കര്‍ഷത്യ പകര്‍ഷതി. 


വിശിഷ്ടനായ ശൌാനകന്‍ അംഗീരവംശത്തില്‍ പിറന്ന ഭഗ 
വാന്‍ പിപ്പലാദനെ വിധിപൂര്‍വം സമീപിച്ച്‌ ചോദിച്ചു: ലോക 
ത്തിലുണ്ടാകുന്ന പദാര്‍ത്ഥങ്ങലെല്ലാം നേരത്തെ ദിവ്യമായ 
ബ്രഹ്മപുരത്തില്‍ അതായത്‌ ഭഗവാന്‍ ഹിരണൃഗര്‍ഭന്റെ ഹൃദ 
യാകാശത്തില്‍ വിരാജിക്കുകയാണോ? ആ പദാര്‍ത്ഥങ്ങളെ 
വിഭാഗേന വ്യാപകനും മഹിമാമയനുമായ ഈശ്വരന്‍ തന്റെ 
ഉള്ളില്‍ നിന്നും എങ്ങനെ സൃഷ്ടിക്കുന്നു? അദ്ദേഹം യഥാര്‍ത്ഥ 
ത്തില്‍ ആരാണ്‌? പിപ്പലാദന്‍ പറഞ്ഞു:- ഞാന്‍ നിങ്ങള്‍ക്കു പറ 
ഞ്ഞുതരാന്‍ പോകുന്ന ബ്രഹ്മവിദ്യ സത്യമാണ്‌. അദ്ദേഹം സത്യ 
സ്വരൂപമായ ബ്രഹ്മപുരത്തില്‍ ഗുണത്രയഹീനനായി വിരാജി 
ക്കുന്നു. പ്രാണന്‍ മുതല്‍ നാമം വരെയുള്ള പതിനാറു കലക 
ളില്ലാത്തവനും അക്കാരണത്താല്‍ അവിനാശീ രൂപത്തില്‍ 
സ്ഥിതിചെയ്യുന്നവനുമാണദ്ദേഹം. അദ്ദേഹം ജീവത്മാത്ര സമൂ 
ഹത്തെ ബന്ധമോക്ഷങ്ങള്‍ക്ക്‌ അധികാരി എന്ന നിലയില്‍ 
സൃഷ്ടിക്കുന്നു. ഈ സ്വരൂപത്തിലുള്ള പ്രഹ്മവിദ്യക്ക്‌ ആധാര 
ഭൂതവുമായ പരമാത്മാവ്‌ മുമുക്ഷുക്കളുടെ അവിദ്യാദികളെ 
നിയന്ത്രിക്കുന്നു. അതിന്റെ ഫലമായി അവര്‍ക്ക്‌ ശുദ്ധ ചൈത 
ന്യപ്രതീതി ഉണ്ടാകുന്നു. സ്വസ്ഥാനത്ത്‌ അകര്‍മ്മണ്യനെന്ന 
നിലയില്‍ കഴിയുന്ന അദ്ദേഹം കൃതകൃത്യനാണ്‌. വിപരീത 
ദൃഷ്ടിയായ അദ്ദേഹം പല പ്രകാരത്തിലുമുള്ള കര്‍മ്മങ്ങള്‍ 
ചെയ്യുന്നവനായും കര്‍ഷകനെപ്പോലെ തന്റെ കര്‍മ്മത്തിനനു 
സരിച്ച്‌ ഫലമനുഭവിക്കുന്നവനായും തീരുന്നു. കര്‍മ്മമര്‍മ്മമറി 
യുന്ന വ്യക്തി ആരാധനാ ബുദ്ധിയോടെ കര്‍മ്മം ചെയ്യുന്നു. 
എന്നാല്‍ പരബ്രഹ്മം തന്നെയാണ്‌ താന്‍ എന്നറിയുന്നതിനാല്‍ 
മറ്റു ശ്രമങ്ങളില്‍ നിന്നെല്ലാം മുക്തനാകാന്‍ ആഗ്രഹിക്കുന്നു. 
മുനിമാരുടെ കര്‍ത്തവ്യം ഗ്രഹിച്ച്‌ നിഷ്കാമബുദ്ധ്യാകര്‍മ്മം 
ചെയ്യുന്നു. ഏകമാത്രമായ ബ്രഹ്മത്തില്‍ തന്നെ മുഴുകിയ ഒരു 
സന്യാസിയും അനുചിതങ്ങളായ പല കര്‍മ്മങ്ങള്‍ ചെയ്യുന്നി 
ല്ല. നിഷ്കാമബുദ്ധിയോടെ കര്‍മ്മം ചെയ്യുന്നവനെ അവന്റെ 
കര്‍മ്മങ്ങള്‍ സാംസാരികങ്ങളായ വിഷയങ്ങളിലേക്ക്‌ ആകർഷി 


ക്കാറില. 
൨ 


2. പ്രണദേവതാശ്ചത്വാരഃ താഃ സർവാഃ നാഡ്യഃ 
സുഷുപ്തശ്യേനാകാശവത്‌ യഥാ ശ്യേനഃഖമാശ്രിത്യ 
യാതി ത്വലയം ആലായം ഏവം സുഷുപ്തം ബ്രൂത 
അയം ച പരം ച സര്‍വത്ര ഹിരണ്യമയേ പരേകോശേ 
അമൃതാപ്യേഷാ നാഡീത്രയം സഞ്ചരിതസ്യ ത്രിപാദം 
ബ്രഹ്മ ഏഷാ ത്രേഷ്യാ തതോ അനുതിഷ്ഠതി അന്യത്ര 
ബ്രൂുത അയം ച പരം ച സര്‍വത്ര ഹിരണ്മയേ പരേ 
കോശേ യഥൈഷ ദേവദത്തോ യഷ്ട്യാ ച നാഡ്യ 
മാനോ നൈവേതി. ഏവമിഷ്ടാ പൂര്‍ത്തേ കര്‍മ്മോ 
ശുഭാശുഭൈര്‍ന ലിപ്യതേ യഥാകുമാരകോ നിഷ്കാമ 
ആനന്ദമഭിയാതി, തഥൈഷ ദേവഃ സ്വപ്നമാനന്ദമഭി 


യാതി വേദ ഏവ പരം ജ്യോതിഃ ജ്യോതിഷാ ക 
ജ്യോതിരാനന്ദയത്യേവ മേവ. തത്പരം യത്‌ ചിത്തം 

പരമാത്മാനമാനന്ദയതി. ശുഭവര്‍ണ്ണമാജായതേശ്വരാത്‌ 

ഭൂയസ്തേനൈവ മാര്‍ഗ്ഗേണ സ്വപ്നസ്ഥാനം നിയച്ഛതി 

ജളകാഭാവവദ്യഥാ കാമമാജായതേശ്വരാത്‌ താവതാ 

ത്മാനമാനന്ദ യതി പരസന്ധീയദപരസന്ധീതി. തത്‌ പരം 
നാപരം ത്യജതി. ത ദൈവ കപാലാഷ്ടകം സന്ധായ 

യ ഏഷ സ്തന ഇവാലംബതേ. സേന്ദ്ര യോനിഃ സ 

വേദയോ നിരിതിഃ അത്ര ജാഗ്രതി. ശൂഭാശുഭാതിരിക്തഃ 

ശുഭാശുഭൈ രപി കര്‍മ്മഭിര്‍ന ലിപ്യതേ. സ ഏഷ 

ദേവോ ത്യ ദേവ സ്യസംപ്രസാദോ അന്തര്യാമ്യസംഗ 

ചിദ്രുപഃ പുരുഷഃ പ്രണവഹംസഃ പരം ബ്രഹ്മ, ന 

പ്രാണ ഹംസഃ പ്രണവോ ജീവഃ ആദ്യാദേവ താനി 

വേദയതി യ ഏവം വേദ തത്‌ കഥം നിവേദയതേ 

ജീവസ്യ (ബഹ്മത്വമാപാദയതി. 


സര്‍വേശ്വരന്‍ ഏതു വിധമുള്ളവനാണ്‌? ജീവന്‍ പ്രാണാ 
ധാര രൂപത്തില്‍ തുരീയ ഭേദത്താല്‍ നാല്‍ പ്രാണ ദേവതമാരു 
ണ്ട്‌. അവരെ പ്രാപിക്കുവാനുള്ള നാഡികളും നാലുവിധമാകു 
ന്നു. രമ, അരമ, ഇച്ഛ, പുനര്‍ഭവ ഇവയാണ്‌ ആ നാഡികള്‍. 
ഇവയില്‍ രമ, അരമ ഈ രണ്ടു നാഡികളും ചേര്‍ന്ന്‌ ആകാശ 
ത്തില്‍ സഞ്ചരിക്കുന്ന പരുന്തിനെപ്പോലെ ജാഗ്രത്സ്വപ്നാദിക 
ളാല്‍ തളര്‍ന്ന്‌ ഉറങ്ങിപ്പോകുന്നു. പരുന്ത്‌ വളരെ സമയം പറന്ന്‌ 
തളരുമ്പോള്‍ കൂട്ടിലേക്ക്‌ വരുന്നതുപോലെത്തന്നെ ജീവനും 
ജാഗ്രദാദികളാല്‍ ക്ഷീണിച്ച്‌ തന്റെ വിശ്രമസ്ഥാനത്ത്‌ ഈ രണ്ടു 
നാഡികളിലും വിശ്രമത്തിന്‌ ഉറങ്ങുന്നു. ഉറങ്ങുന്ന അവസ്ഥ 
യില്‍ ചിലപ്പോള്‍ സഞ്ചരിക്കുകയും ചെയ്യുന്നു. സര്‍വ്വത്ര ഴഅ 
യആഫഖണആയ ഫറണആഥഅണആഴഅ ങഴുധയആഖആ 
ശത്തില്‍ രമാദി മൂന്നു നാഡികളേയും ആശ്രയിച്ച്‌ സ്വസ്വരൂ 
പത്തെ പ്രാപിച്ചും അല്ലാതെയും തന്മാത്രാരൂപത്തില്‍ കഴിയു 
ന്നു. ഉറങ്ങുന്ന ഒരു വ്യക്തിയെ വടികൊണ്ടടിച്ചാല്‍ അവന്‍ 
ഉണര്‍ന്നതിനുശേഷം പിന്നെ ഉറങ്ങാതിരിക്കുന്നതുപോലെ 
ജീവനും വേദമാകുന്ന ആചാര്യനില്‍ നിന്നു വേദാന്തതത്വംഗ്ര 
ഹിച്ച്‌ ജ്ഞാനയുക്തനായി തീരുമ്പോള്‍ വീണ്ടും അവസ്ഥാത്ര 
യത്തില്‍ പതിക്കുന്നില്ല. നല്ലതും ചീത്തയുമായ കര്‍മങ്ങളില്‍ 
മുഴുകുന്നതുമില്ല. ബാലന്‍ എന്നിലും ആസക്തനല്ലാത്തതിനാല്‍ 
കിട്ടുന്നതില്‍ ആനന്ദിക്കുന്നതുപോലെ ജീവനും സ്വപ്നത്തിലോ 
ജാഗ്രത്തിലോ ആനന്ദമനുഭവിക്കുന്നു ഞാന്‍ ബ്രഹ്മസ്വരൂപം 
തന്നെയാണ്‌. എന്ന ബോധമുള്ളവന്‍ ആനന്ദമയനാകുന്നു. ഒരു 
തരം അട്ട ഒരു പുല്ലില്‍ നിന്നും മറ്റൊരു പുല്ലിലേക്കെന്നപോലെ 
ജ്ഞാനിയും ജാഗരണത്തില്‍ ചെന്നു പറ്റി മറ്റുളളവ ഉപേക്ഷി 
ക്കുന്നു. ബ്രഹ്മതല്പരനായി അത്‌ തന്നില്‍ നിന്നും ഭിന്നമല്ലെന്ന്‌ 
ജ്ഞാനി മനസ്സിലാക്കുന്നു. കേവലം ശ്രവണാദികളാല്‍ ബ്രഹ്മ 
ജ്ഞാനം ലഭിക്കുന്നില്ല. കലാപാഷ്ടകം അതായത്‌ യോഗത്തിന്റെ 
യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാര 
ണം, ധ്യാനം സമാധി എന്നീ അഷ്ടാംഗങ്ങള്‍ അഭ്യസിച്ച്‌ അവ 
യാല്‍ ഹൃദയത്തെ ശുദ്ധീകരിച്ച്‌ ബ്രഹ്മജ്ഞാനം നേടി കൃത 
കൃത്യനാകേണ്ടതുണ്ട്‌. യോഗധ്യാനത്തിനാധാരം ഇതാണ്‌. 
സ്തനം പോലെയോ വാഴക്കൂമ്പു പോലെയോ നെഞ്ചില്‍ തുങ്ങി 
ക്കിടക്കുന്ന അത്‌ യോഗകാലത്ത്‌ മുകളിലോട്ടു പൊങ്ങി വിക 


ര 


സിക്കുന്നു. ഹൃദയകമലത്തില്‍ സ്ഥിതിചെയ്യുന്ന ഈശ്വരനെ 
ധ്യാനിക്കുന്നവന്‍ ശുഭാശുഭ കര്‍മ്മങ്ങള്‍ക്കെല്ലാം അതീതനായി 
വര്‍ത്തിക്കുന്നു. 


പ്രസാദമയനും അന്തരാമിയും നിസ്സംഗനും ചിദ്രൂപനും 
പ്രണവഹംസനുമായ രൂപത്തില്‍ പരബ്രഹ്മം സ്മരിക്കപ്പെടു 
ന്നു. പ്രണവം തന്നെയാണ്‌ ജീവന്‍. എന്തെന്നാല്‍ അത്‌ ഓങ്കാ 
രത്തിന്റെ അവയ വത്തില്‍ ആകാരത്താല്‍ വാച്യമാണ്‌. ഓംകാ 
രത്തിന്റെ യഥാര്‍ത്ഥരൂപം അറിയുന്നവന്‍ ജീവ്രബഹ്മപദം ലഭി 
ക്കാന്‍ കഴിയും. പ്രണവാത്മകമായ പര ബ്രഹ്മത്തിന്റെ 
ധ്യാനവും നിദിധ്യാസനവും ജീവന്മുക്തിക്ക്‌ വഴിയൊരുക്കുന്നു. 


3. സത്ത്വമഥാസ്യ പുരുഷസ്യ അന്തഃ ശിഖോപവീ 
തത്വം ബ്രഹ്മണസ്യ മുമുക്ഷോരന്ത ശിഖോപവീതധാ 
രണം, ബഹിര്‍ലക്ഷ്യമാണ ശിഖായജ്ഞോപധാരണം 
കര്‍മ്മിണോ ഗൃഹസ്ഥസ്യ അന്തരൂപ വീത ലക്ഷണം 
തു ബഹിസ്തന്തുവദവ്യക്തമന്ത സ്തത്വമേളനം 


ആന്തരികശിഖയും യജേഞാപവീതവും ബ്രഹ്മരൂപമയ 
നായ ഈ പുരുഷന്റെ സത്യം തന്നെയാണ്‌, മോക്ഷം ആഗ്രഹി 
ക്കുന്ന ബ്രാഹ്മണന്‍ ഈ ആന്തരീകശിഖയെയും യജേഞാപ 
വീതത്തെയും ധരിക്കണം. പുറമെ കാണുന്ന യജേഞാപവീ 
തവും ശിഖയും കര്‍മ്മികളായ ഗൃഹസ്ഥര്‍ക്ക്‌ വേണ്ടിയുള്ള 
താണ്‌. ആന്തരികശിഖയും യജേഞാപവീതവും പുറമെ ഉള്ള 
സൂത്രം പോലെ വ്യക്തമല്ല. എങ്കിലും അവ്യക്തവും പരബ്രഹ്മ 
ത്തോട്‌ യോജിപ്പിക്കുന്നതുമാണ്‌. 


ന സന്നാസന്ന സദസദ്‌ ഭിന്നാഭിന്നം ന ചോ ഭയം 
ന സഭാംഗം ന നിര്‍ഭാഗം ന ചാപ്യുഭയരൂപകം ബ്രഹ്മാ 
ത്തമെകത്വ വിജ്ഞാനം ഹ്യേയം മിഥ്യാ ത്വകാരണാത്‌ 


സത്‌, അസത്‌, ഭിന്നം, അഭിന്നം, ഉഭയാത്മകം, സഭാഗം, 
നിര്‍ഭാഗം, ഉദയസ്വരൂപം ഇതൊന്നുമല്ല അവിദ്യയുടെ സ്വരൂ 
പം. അതിന്റെ സ്വരൂപം സര്‍വഥാ അനിര്‍വചനീയമാണ്‌. 
അനിര്‍വചനീയ ബ്രഹ്മത്തിന്റെ ആത്തെക തത്വജ്ഞാനം ഉണ്ടാ 
കാതിരിക്കുന്ന കാലം അവിദ്യ നിലനില്‍ക്കും എന്നാല്‍ ബ്രഹ്മ 
സ്വരൂപജ്ഞാനം ലഭിച്ചാല്‍ ഇതെല്ലാം കൈവിടേണ്ടതാണ്‌ 
എന്നും ബോധ്യമാകും. എന്തെന്നാല്‍ അതെല്ലാം മിഥ്യയാകു 
ന്നു. 


4. പഞ്ചപാത്‌ ്രഹ്മണോ ന കിഞ്ചന തചുഷ്പാദ 
ന്തര്‍വര്‍ത്തിനോ അന്തര്‍ജീവ ബ്രഹ്മണശ്ചത്വാരിസ്ഥാ 
നാനി നാഭിഹൃദയകണ്ഠ മൂര്‍ധസു ജാഗ്രത്‌ സ്വപ്ന 
സുഷുപ്തി തുരീയാവസ്ഥാഃ ആഹവനീയ ഗാര്‍ഹ 
പത്യ ദക്ഷിണ സഭ്യാഗ്നിഷു. ജാഗരീതേ ബ്രഹ്മാ 
സ്വപ്നേ വിഷ്ണു; സുഷുപ്തഈ രുദ്രസ്തുരീയ 
മക്ഷരം ചിന്മയം. തസ്മാച്ചതുരവസ്ഥാ ചതുരാഗുലവേ 
ഷ്ടടനമിവ ഷണ്ണവതി തത്വാനി തന്തുവദ്‌ വിഭജ്യതദാ 
ഹിതം ത്രിഗുണീകൃത്യാ ദ്വാത്രീം ശത്തത്വനിഷ്ക്കര്‍ഷ 
മാപാദ്യ ജ്ഞാനപൂതം (്രിഗുൂണസ്വരൂപം 
ത്രിമൂര്‍ത്തിത്വം പൃഥക്‌ വിജ്ഞാന നവ ബ്രഹ്മാഖ്യന 
വഗുണോപേതം ജ്ഞാത്വാ നവമാനമിതസ്ത്രി ഗുണീ 


കൃത്യ സുര്യേന്ദ്വഗ്നികലാസ്വരൂപത്വേനൈകീ ടാ 
ഭ്യന്തരേ തത്വമപി മധ്യേ ത്രിരാവൃത്യാ ബ്രഹ്മവിഷ്ണു 
മഹേശ്വരത്വം മനസി സന്ധായ ആദ്ന്തമേകീകൃത്യ 
ചിദ്ഗ്രന്ഥാവദ്വൈത്ര്രന്ഥിം കൃത്വാനാഭ്യദി ബ്രഹ്മബി 
ലപ്രമാണം. പൃഥക്‌ പൃഥക്‌ സപ്തവിംശതി തപാസം 
ബന്ധം ത്രിഗുണോ പേതം ത്രിമൂര്‍ത്തി ലക്ഷണലക്ഷി 
തമപ്യേകത്വമാ ഉപാദ്യവാമാംസാദാദി ദിക്ഷിണകട്യന്തം 
വിഭാവ്യ അഭ്യന്ത്രഹസമ്മേളനമേകം ജ്ഞാത്വാ മൂല 
മേകം സത്യം മൃണ്‍മയം വിജ്ഞാതം സ്യാദ്വാചാരം 
ഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം 
ഹം സേതി വര്‍ണ്ണദ്വയേ നാന്തഃ ശിഖോപവീത്വം 
നിശ്ചിത്യ ്രഹ്മണത്വം ബ്രഹ്മധ്യാനാര്‍ഹത്വം യതി ത്വ 
മലക്ഷി താന്തഃ ശിഖോ പ വീതിത്വമേവം ബഹിര്‍ ലക്ഷി 
താന്തഃ ശിഖോപവീതിത്വമേവം ബഹിര്‍ ലക്ഷിതാന്തഃ 
ശിഖോപവീതിത്വമേവം ബഹിര്‍ ലക്ഷിത കര്‍മ്മശിഖാ 
ജ്ഞാനോപവീതം ഗൃഹസ്ഥാസ്യാഭാസ ബ്രാഹ്മത്വസ്യ 
കേശസമൂഹശിഖാ പ്രത്യക്ഷ കര്‍പ്പാസതന്തുകൃതോ 
പീതത്വം ചതുര്‍ ഗുണീകൃത്യ ചതുര്‍വിംശതി തത്വാ 
പാദൌ തന്തു കൃത്വം നവതത്വമേകമേവ പരം ബ്രഹ്മ 
തത്‌ പ്രതിസര യോഗ്യത്വാത്‌ ബഹുമാര്‍ഗ്ഗപ്രവൃത്തിം, 
കല്പയന്തി. സർവേഷാം ബ്രഹ്മാദീനാം ദേവര്‍ഷീണാം 
മനുഷ്യാണാം മൂര്‍ത്തി രേകാ. ബ്രഹഫ്മൈകമേവ. ബ്രഹ്മ 
ണത്വമേകമേവ. വര്‍ണ്ണാശ്രമിണാ മേകമേവ വദന്തി. 
ഹംസഃ, ശിഖാ, പ്രണവ, മുപനീതം, നാദഃ, സന്ധാ 
നം, ഏഷ ധര്‍മ്മോ നേതരോ ധര്‍മ്മഃ തത്‌ കഥമിതി 
പ്രണവഹംസോ നാദസ്ത്രിവൃത്‌ സൂത്രം സ്വഹൃദി 
ചൈതന്വേ തിഷ്ഠതി ത്രിവിധം ബ്രഹ്മ തദ്‌ വൃദ്ധി പ്രാപ 
ഞ്ചികശിഖോപേതം ത്യജേത്‌. 


പഞ്ചപാദബ്രഹ്മത്തിന്‌ തന്നില്‍ നിന്നും വ്യത്യസ്തമായി 
അവിദ്യാരൂപമുണ്ടോ ഇല്ലയോ എന്ന സംശയം അസ്ഥാനത്താ 
ണ്‌. വൃഷ്ടി, സമഷ്ടി രൂപമായി ചതുഷ്പാ ദാന്തര്‍ഗതമായി 
ഉള്ളില്‍ നിലകൊള്ളുന്ന ജീവിരൂപിയായ ബ്രഹ്മത്തെ പ്രാപി 
ക്കാന്‍ നാല്‍ സ്ഥാനങ്ങളുണ്ട്‌. നാഭി, ഹൃദയം, കണ്ഠം, ശിര 
സ്സ്‌, അതിനെ പ്രാപിക്കാന്‍ ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി 
തുരീയം എന്നീ നാലവസ്ഥകളുമുണ്ട്‌. ആഹവനീയം ഗാര്‍ഹ 
പത്യം ദക്ഷിണം സഭ്യം എന്നീ അഗ്നികളില്‍ യഥായോഗ്യം 
ആത്മാവിനെ ഭാവന ചെയ്യണം. ജാഗ്രദവസ്ഥയില്‍ ബ്രഹ്മാവും 
സ്വപ്നത്തില്‍ വിഷ്ണുവും സുഷുപ്തിയില്‍ രുദ്രനും തുരീ 
യത്തില്‍ അക്ഷരവും അവിനാശിയായ ചിദ്രുപ്രബഹ്മവും 
ആയിരിക്കണം. ലക്ഷ്യം. സന്യാസി ബ്രഹ്മമയമായ യജേഞാ 
പവീതവും ധരിക്കാറുണ്ട്‌. ബ്രഹ്മത്തെ പ്രാപിക്കാന്‍ നാലു അവ 
സ്ഥകള്‍ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. അത്‌ നാലു വിരലുകളുടെ 
വേഷ്ടുനമാണ്‌. അതില്‍ തൊണ്ണുറ്റാറു തത്വങ്ങള്‍ അടങ്ങിയിരി 
ക്കുന്നു. അത്‌ മൂന്നായി വിഭജിച്ച്‌ മുപ്പത്തി രണ്ടു തത്വങ്ങലുടെ 
സനിഷ്കര്‍ഷ മായ രൂപം സമ്പാദിച്ച്‌ ജ്ഞാനത്താല്‍ വിശുദ്ധ 
മായ ത്രിഗുണ സ്വഭാവത്തോടു കൂടിയതാണെന്നു മനസ്സിലാക്കി 
സൂര്യന്‍, ചന്ദ്രന്‍, അഗ്നി എന്നീ കലാരൂപവുമായി ഏകീഭവിച്ച്‌ 
ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അനുസന്ധാനം ചെയ്തു. 


I 


നാഭി മുതല്‍ ബ്രഹ്മ ബിലം വരെയുള്ള വിഭിന്നങ്ങളായ ഇരുപ 
ത്തിയേഴു തത്വങ്ങളെ സംബന്ധിക്കുന്ന സാരം ഗ്രഹിച്ച്‌ 
ഏകത്വം സ്ഥാപിച്ച്‌ ഇടതു തോള്‍ മുതല്‍ വലത്തെ അരക്കെട്ട്‌ 
പ്രദേശം വരെ ഇതിനെ ഭാവനെ ചെയ്താല്‍ ചിത്ത ശുദ്ധി 
ലഭിക്കും. 


മണ്‍പാത്രങ്ങള്‍ മണ്ണുമാത്രമാണ്‌. അതില്‍ മറ്റൊന്നും ഇല്ലെ 
ന്നറിയുന്നതുപോലെ ബ്രഹ്മനിര്‍മ്മിതമായ എല്ലാവസ്തുക്കളും 
ബ്രഹ്മമാണെന്ന്‌ മനസ്സിലാക്കണം. ഹംസമെന്ന ബ്രഹ്മത്തിന്റെ 
അംശം തന്നെയാണ്‌ താന്‍ എന്നു മനസ്സിലാക്കി ബ്രാഹ്മണത്വം, 
ബ്രഹ്മ ധ്യാനയോഗ്യതയതിത്വം ഇവ സാധിക്കാം. അപ്പോള്‍ 
മാത്രമേ മനുഷ്യന്‍ യഥാര്‍ത്ഥത്തില്‍ അന്തഃ ശിഖയോടുകൂടി 
യവനും അന്തര്‍ യജേഞാപവീതധാരിയുമാണെന്ന്‌ കരുതപ്പെ 
ടുകയുള്ളൂ. പുറമെ കാണുന്ന ശിഖയും പൂണുനുലും ഗൃഹ 
സ്ഥാശ്രമികള്‍ക്ക്‌ വേണ്ടതാണ്‌. ശിഖയും പരുത്തി 
നൂല്‍കൊണ്ടു തീര്‍ത്ത പൂണൂലും ബ്രഹ്മണത്വത്തിന്റെ അല്ലെ 
ങ്കില്‍ വൈദികകര്‍മ്മാനുഷ്ഠാനത്തിനുള്ള യോഗ്യതയുടെ ഒരു 
ചിഹ്നം മാത്രമാണ്‌. 


ഏതു വിഭാഗക്കാരുടെയായാലും മുക്തി, ബ്രഹ്മം ്രാഹ്മ 

ണത്വം എന്നിവയെല്ലാം ഒന്നുതന്നെയാണ്‌. വര്‍ണ്ണാ ശ്രമാചാര 
ങ്ങള്‍ ഭിന്നങ്ങളാണ്‌. വര്‍ണ്ണാശ്രമവ്യവസ്ഥ പാലിക്കുന്നവരുടെ 
രൂപം ഒന്നു തന്നെ. മോക്ഷാധികാരിയായ യതിയുടെ ശിഖയും 
യജേഞാപവീതത്തിന്റെ ആദി കാരണമായ ഓംകാരവും ഒന്നു 
തന്നെ. അവരുടെ പരബ്രഹ്മ തന്നെയാണ്‌ ശിഖ ഓംകാരം തന്നെ 
ഉപവീതം. ഇവ രണ്ടിനെയും സംയോജിപ്പിക്കുന്നത്‌ നാദം. 
ജ്ഞാനി സ്വമഹിമയാല്‍ ആത്മസ്ഥിതനായി ചൈതന്യ സ്വരൂ 
പമായ ഹൃദയത്തില്‍ വസിക്കുന്നു. ആത്മസ്വരൂപനായി 
സത്യത്തെ അറിയണമെന്നാഗ്രഹിക്കുന്നുവെങ്കില്‍ ആത്മതത്വ 
ത്തില്‍ നിന്ന്‌ ഭിന്നമായി ഒന്നും കാണാന്‍ ആഗ്രഹിക്കുന്നില്ലെ 
ങ്കിൽ അവന്‍ കര്‍മ്മമയവും പ്രാപഞ്ചികവുമായ ശിഖയെയും 
യജേഞാപവീതത്തെയും പരിത്യജിക്കേണ്ടതുണ്ട്‌. 
6. സ ശിഖം വചനം കൃത്വാ 

ബഹിഃ സൂത്രം ത്യജേത്‌ ബുധഃ 

യ ദക്ഷരം പരം ബ്രഹ്മ 


തത്‌ സൂത്രമിതി ധാരയേത്‌ 


7. പുനര്‍ജന്മനിവൃത്വര്‍ത്ഥം 
മോചക്ഷസ്യാഹര്‍ നിശം സ്മരേത്‌ 
സൂചനാത്സൂത്ര മിത്യുക്തം 


സൂര്രം നാമ പരം പദം 


8. മത്‌ സൂത്രം വിദിതം യേന 
സ മുമുക്ഷുഃ സ ഭിക്ഷുകഃ 
സ വേദവിത്‌ സദാചാരഃ 


സ വിപ്രഃ പംക്തി പാവനഃ 


9. യേന സര്‍വ മിദം പ്രോതം 


സൂത്രേ മണി ഗണാ ഇവ 


K 


തത്സൂത്രം ധാരയേദ്‌ യോഗീ 


യോഗ വിദ്‌ ബ്രഹ്മണോ യതിഃ 


10. ബ്രഹ്മസൂത്രം ത്യാജേദ്‌ വിപ്രോ 

യോഗ വിജ്ഞാന തത്പരഃ 

ബ്രഹ്മഭാവമിദം സൂത്രം 

ധാരയേത്‌ യഃ സഃ മുക്തിഭാക്‌ 

നാശുചിത്വം നചോച്ഛിഷ്ടം 

തസ്യ സൂത്രസ്യ ധാരണാത്‌. 

ശിഖയൊടൊപ്പം തലമുടി മുറിച്ചു. ബാഹ്യയജേഞോപവീതം 

ഉപേക്ഷിക്കുകയും അവിനാശിയായ പരബ്രഹ്മത്തെത്തന്നെ 
സൂത്രരൂപത്തില്‍ ധരിക്കുകയും ചെയ്യുക. നിരന്തരം മോക്ഷ 
ചിന്ത വഹിച്ച്‌ പിന്‍ ജന്മം ഒഴിവാക്കാന്‍ ശ്രമിക്കുക. സൂചകമാ 
യതുകൊണ്ടാണ്‌ സൂത്രമെന്ന പേര്‍ സിദ്ധിച്ചത്‌. യഥാര്‍ത്ഥ സൂത്ര 
ജ്ഞാനം സിദ്ധിച്ചവനാണ്‌ മുമുക്ഷു. ഭിക്ഷുകനും സദാചാരിയും 
ബ്രാഹ്മണനും അവന്‍ തന്നെ. അഖണ്ഡ ബ്രഹ്മാണ്ഡത്തെ പര 
ബ്രഹ്മം നൂലില്‍ മണികള്‍ പോലെ കോര്‍ത്തിരിക്കുന്നു. ആ 
സൂത്രം യോഗജ്ഞനും യതിയും ്രഹ്മണനും ധരിക്കണം. 
ബാഹ്യസൂത്രത്തെ സര്‍വഥാ ഉപേക്ഷിക്കുക. ബ്രഹ്മ ഭാവയുക്ത 
മായ സൂത്രത്തെ ധരിക്കുന്നവന്‍ മുക്തിക്ക്‌ അധികാരി 
യായിത്തീരുന്നു. കാരണം ആ സൂത്രത്തില്‍ യാതൊരു വിധ 
ത്തിലുള്ള അശുചിത്വമോ ഉച്ചിഷ്ടത്വമോ അപവിത്രതയോ ഇല്ല. 
11. സൂത്രമന്തര്‍ ഗതം യേഷാം 

ജ്ഞാന യജ്ഡോപവിതിനാം 

യേ തു സൂത്രവിദോ ലോകേ 


തേ ച യജേഞാപവീതി നഃ 


12. ജ്ഞാന പൂര്‍ണ്ണാഃ ജ്ഞാനനിഷ്ഠാഃ 
ജ്ഞാന യജേഞാപവീതിനഃ 
ജ്ഞാനമേവ പരം തേഷാം 


പവിത്രം ജ്ഞാനമിരീതം 


13. അഗ്നേ രിവ ശിഖാ നാന്യാ 
തസ്യ ജ്ഞാനമയീ ശിഖാ 
സ ശിഖീത്യുച്യുതേ വിദ്വാന്‍ 


നേതരേ കേശ ധാരിണഃ 


14. കര്‍മ്മണ്യധികൃതാ യേ തു 
വൈദികേ ലാകികേ പിവാ 
ബ്രാഹ്മണാഭാസമാത്രേണ 
ജീവന്തേ കുക്ഷിപൂരകാഃ 


്രജന്തേ നിരയം തേ തു പുനര്‍ജന്മനി ജന്മനി 


15. വാമാംസദക്ഷ കട്യന്തം 
ബ്രഹ്മസൂത്രം തൂ സവ്യതഃ 
അന്തര്‍ ബഹിരിവാത്യര്‍ത്ഥം 


തത്വതന്തു സമന്വിതം 


ര 


ഏതൊരു ജ്ഞാനമയയജേഞാപവീതധാരിയുടെ ഉള്ളില്‍ 


ഈ സൂത്രമുണ്ട്‌, അവനാണ്‌ യഥാര്‍ത്ഥത്തില്‍ സൂത്രജ്ഞാന 
മുള്ളവനും യഥാര്‍ത്ഥ യജേഞാപവീതധാരിയും ജ്ഞാനയു 
ക്തമായ ശിഖയോടുകൂടിയ ജ്ഞാനനിഷ്ഠര്‍ക്കും ജ്ഞാനമാ 
കുന്ന യജേഞാപവീതം ധരിക്കുന്നവര്‍ക്കും ജ്ഞാനം തന്നെ 
യാണ്‌ സര്‍വവും. അയാള്‍ തന്നെ വിദ്വാനും ശിഖയുള്ളവനും 
മറ്റു തരത്തില്‍ നീണ്ട തലമുടി കണ്ടെന്നു വെച്ച്‌ അവന്‍ ശിഖാ 
ധാരിയല്ല. വൈദികലരകികകര്‍മ്മങ്ങളില്‍ മുഴുകിയിരിക്കുന്ന 
വര്‍ ബ്രഹ്മണാഭാസന്മാര്‍ മാത്രം. അവര്‍ കേവലം ഉദര പൂരണ 
ന്മാരാണ്‌. യഥാര്‍ത്ഥ ജ്ഞാനി ഇടത്തെ തോള്‍ മുതല്‍ വലത്തെ 
കടിപ്രദേശം വരെ ആന്തരികവും യഥാര്‍ത്വുമായ ജ്ഞാനം 
കൊണ്ട്‌ സിദ്ധിച്ച പരമതത്വമാകുന്ന നൂലിനാല്‍ നിര്‍മ്മിതമായ 
ബ്രഹ്മസൂത്രത്തെ നാഭിമുതല്‍ ബ്രഹ്മരന്ദ്രം വരെ യഥാപ്രമാണം 
ധരിക്കേണ്ടതുണ്ട്‌. 
16. നാഭ്യാദിബ്രഹ്മരന്ധ്രാന്ത 

പ്രമാണം ധാരയേത്‌ സുധീ 

ഥേഭ്യു ധാര്യമിദം സൂത്രം 

ക്രിയാംഗം തന്തു നിര്‍മ്മിതം 

ശിഖാ ജ്ഞാനമയീ യസ്യ 


ഉപവീതം ച തന്മയം 


17. ബ്രാഹ്മണ്യം സകലം തസ്യ 
നേതരേഷാം തുകിഞ്ചന 
ഇദംയജേഞാപവീതം 


തു പരമംതത്‌ പരായണം 


18. വിദ്വാന്‍ യജേഞാപവീതീ-- 
സംധാരയേത്‌ യഃ സ മുക്തി ഭാക്‌ 


ബഹിരന്തശ്ചോപവീതി 


വിപ്രഃ സന്യസ്തുമര്‍ഹതി 


19. ഏകയജേഞാപവീതി തു 


നൈവ സന്യാസ്തുമഹിതി 


20. തസ്മാത്‌ സര്‍വ്രപയത്നേന 
മോക്ഷാപേക്ഷീ ഭവേത്‌ യതിഃ 
ബഹിഃ സൂത്രം പരിത്യജ്യ 


സ്വാന്തഃ സൂത്രം തു ധാരയേത്‌ 


ബഹിഃ പ്രപഞ്ച ശിഖോപവീതിത്വ മനാദൃത്യപ്രണ 
വഹംസശിഖോപവീതിത്വ മവലംബ്യ മോക്ഷസാധനം 
കുര്യാദിത്യാഹ ഭഗവാന്‍ ശൌനകഃ ഇത്യുപനിഷത്‌. 


ഈവിധം പരമതത്വമാകുന്ന തന്തുവിനാല്‍ നിര്‍മ്മിക്കപ്പെ 
ട്ടതും വിവിധ ക്രിയകളുടെ അംഗഭൂതവുമായ ഈ സൂത്രം ധരി 
ക്കണം. ജ്ഞാനമായ ശിഖയും ജ്ഞാനമയോപവീതവും ഉള്ള 
വന്‌ എല്ലാ വസ്തുക്കളും (ബഹ്മമാണ്‌. മറ്റൊന്നുമില്ല. പരമത 
ത്വസ്വരൂപമായ യജേഞാപവീതം ധരിക്കുന്ന ജ്ഞാനി യജ്ഞോ 
പവീതിയായിത്തീരുന്നു. അവന്‍ തന്നെയാണ്‌ മോക്ഷാധികാ 
രി. ആന്തരികവും ബാഹ്യവുമായുള്ള യജേഞാപവീതിയാ 
യാണ്‌ സന്യാസത്തിനധികാരി. കേവലം യജേഞാപവീതം ധരി 
ക്കുന്നവന്‍ സന്യാസത്തിനധികാരിയല്ല, വൈരാഗ്യം കൈവന്ന 
വനേ സന്യാസത്തിനു അധികാരമുള്ളൂ. അതിനാല്‍ ഒരു യതി 
സര്‍വ പ്രകാരത്തിലും മുമുക്ധുവായിരിക്കണം. അവന്‍ ബാഹ്യ 
സൂത്രത്തെ അപേക്ഷിച്ച്‌ ആന്തരസൂത്രം ധരിക്കണം. 
ബാഹ്യവും പ്രപഞ്ചമയവുമായ ശിഖ വെടിഞ്ഞു യജ്ഞോപ 
വീതം കൈവിട്ട്‌, ഓം കാര ബ്രഹ്മരൂപിയായ ശിഖയെയും 
യജേഞാപവീതത്തെയും കൈക്കൊണ്ട മോക്ഷസാധന 
ചെയ്യണം എന്ന്‌ ശാനകന്‍ അരുളിചെയ്തു. 


പരപ്രഹ്മപനിഷത്ത്‌ സമാപിച്ചു. 


ലാ 


പ ചീരശമൂചരു (ബഹ്മോചണഘത്തു ൭ 


ശാന്തിപാഠം 


ഓം. ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം 
പശ്ച്യേമാക്ഷഭിര്‍ യജ്രതാഃ സ്ഥിരൈരംഗൈസ്തുഷ്ഠ 
വാംസ സ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യുദായുഃ 
സ്വസ്തിഃ നഃ ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ 
വിശ്വ വേദാഃ സ്വസ്തി നസ്താര്‍ക്ഷ്യേ അരിഷ്ട നേമിഃ 


സ്വസ്തി നോ ബൃഹസ്പതിര്‍ ദധാതു. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ നല്ലതു കേള്‍ക്കു 
മാറാകട്ടെ. കണ്ണുകള്‍ കൊണ്ട്‌ നല്ലത്‌ കാണുവാനിടവരട്ടെ. 
സുദ്യഡങ്ങളായ അംഗങ്ങളാലും ശരീരങ്ങളാലും നിങ്ങളെ 
സ്തുതിച്ചുകൊണ്ട്‌ ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള 


P 


ആയുസ്സു മുഴുവനും അനുഭവിക്കാനിടവരട്ടെ. മഹാകീര്‍ത്തി 
മാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മനല്കട്ടെ. സര്‍വജ്ഞനായ 
പുഷാവ്‌ ഞങ്ങള്‍ക്ക്‌ നന്മ നല്‍കട്ടെ. അ്രതിരോധ്യഗതിയായ 
ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ നന്മയരുളട്ടെ. ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ 
നന്മയരുളട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പൂര്‍വകാണ്ഡം 


അഥ ഹ വൈ സ്വയംഭൂര്‍ ബ്രഹ്മാ പ്രജാഃ സൃജാ 
നീതി കാമകാമോ ജായതേ കാമേശ്വരോ വൈ്രൈശവണഃ 
വ്വൈരശവണോ ്രഹ്മപു്രാ ബാലഖില്യഃ സ്വയം 
ഭുവം പരിപൃച്ഛതി ജഗതാം കാ വിദ്യാ കാ ദേവതാ 
ജാഗ്രതുരീയയോരന്ധ്യ കോ ദേവോ യാനി തസ്യ 
വശാനി കാലാഃ കിയത്‌ പ്രമാണാഃ കസ്യാജ്ഞയാ 
രവി ചന്ദ്രഹഹാദയോ ഭാസന്തേ കസ്യ മഹിമാഗഗന 
സ്വരൂപ ഏതദഹം ശ്രോതുമിച്ഛാമി നാന്യോ 
ജാനാതിത്വം ്രൂഹിത്രഹ്മന്‍. സ്വയം ഭൂരുവാചക്യ 
ത്സ്നജ ഗതാം മാതൃകാ വിദ്യാ ദ്വി്രി വര്‍ണ്ണസഹിതാ 
ദ്വിവര്‍ണ്ണമാതാ ത്രിവര്‍ണ്ണ സഹിതാ ദ്വിവര്‍ണ്ണ മാതാ 
ത്രിവര്‍ണ്ണ സഹിതം - ചതുര്‍മാത്രാ ത്മകോംകാരോ 
്രാണാത്മികം ദേവതാ അഹമേവ ജഗത്രയ 
സൈ്യൈകഃ പതിഃ മമ വശാനി സർവാണി യുഗാനൃപി. 
അഹോരാത്രാദയോ മത്‌ സംവര്‍ദ്ധിതാഃ കാലാഃ മമ 
രുപാരവേ സ്തേ ജശ്ച ചന്ദ്ര നക്ഷ്രത (ഗഹ 
തേജാംസി ച ഗഗനോ ത്രിശക്തി മായാ സ്വരു 
പോ. നാന്യോ മദസ്തി. തമോ മായാത്മകോ രുദ്രഃ 
സാത്വികമായാത്മകോ വിഷ്ണുഃ രാജസമായാത്മകോ 
ബ്രഹ്മാ. ഇന്ദ്രാദയസ്താമസരാജസാത്മികാ ന സാത്വി 
കോ പി. അഘോരഃ സര്‍വ സാധാരണ സ്വരൂപഃ 


സ്വയം ഭൂവായ ബ്രഹ്മാവിന്റെ മനസ്സില്‍ ഒരിക്കല്‍ പ്രജ 
കളെ സൃഷ്ടിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അതോടെ 
അദ്ദേഹം കാമനകളെ പൂര്‍ത്തീകരിക്കുന്ന രുദ്രനെയും വൈശ്ര 
വണനെയും സൃഷ്ടിച്ചു. അപ്പോള്‍ വൈശ്രവണനും ബ്രഹ്മ 
പുത്രനായ ബാലഖില്യനും ബ്രഹ്മാവിനോട്‌ ചോദിച്ചു:- “ജഗ 
ത്തില്‍ വിദ്യ എന്താണ്‌?” ജാഗ്രത്തുരീയാവസ്ഥയുടെ ദേവത 
യാരാണ്‌? ആര്‍ക്കധീനമാണ്‌ ജാഗത്ത്‌? കാലത്തിന്‌ എന്താണ്‌ 
പ്രമാണം? സൂര്യചന്ദ്രാദി്രഹങ്ങള്‍ ആരുടെ ആജ്ഞയാല്‍ 
പ്രകാശിക്കുന്നു? ഈ കാര്യങ്ങള്‍ അറിയാന്‍ ഞങ്ങള്‍ക്ക്‌ 
കൌതുകമുണ്ട്‌. അങ്ങയ്ക്കല്ലാതെ മറ്റാര്‍ക്കും ഇത്‌ നിശ്ചയമി 
ല്ല. അതുകൊണ്ട്‌ അതെല്ലാം പറഞ്ഞു തരുക. സ്വയംഭൂ 
പറഞ്ഞു:- “ലോകത്തിലെ മാതൃകാപരമായ വര്‍ണ്ണമാലയായ 
മാതാവാണ്‌, വിദ്യ, അത്‌ ഹംസം എന്നു രണ്ടുവര്‍ണ്ണങ്ങളോടു 
കൂടിയതുമാകുന്നു. നാലുമാത്രയുള്ള ഓംകാരം എന്റെ പ്രാണ 
ദേവതയാണ്‌. മൂന്നു ലോകത്തിനും ഒരേ ഒരു നാഥന്‍ ഞാന്‍ 
തന്നെ സകല യുഗങ്ങളും എന്റെ വശവര്‍ത്തികളാകുന്നു. 
എന്നില്‍ നിന്നുമാണ്‌ ദിനരാത്രങ്ങള്‍ തുടങ്ങിയ കാലങ്ങള്‍ 
ഉണ്ടായത്‌. സൂര്യന്റേ തേജസ്സും ച്ന്്രനക്ഷ്ര്രഗ്രഹാദികളിലെ 
ജ്യോതിസ്സും എന്റെ പ്രണവം ന്ന മൂന്നുവര്‍ണ്ണങ്ങളെയും കൂടി 
യതു തന്നെ ഈ ആകാശം എന്റെ മൂന്ന്‌ ശക്തി ശാലിയായ 


മായാ രൂപമാണ്‌. ഞാനല്ലാതെ ഒരിടത്തും ഒന്നുമില്ല. a 
തമോമയനായ മായാരുപവും വിഷ്ണു സത്വഗുണമയനായ 
മായാരൂപവും ബ്രഹ്മാവ്‌ രജോഗുണീയമായാ രൂപവുമാണ്‌. 
ഇന്ദ്രാദിദേവന്മാര്‍ രജോഗുണതമോ ഗുണയുക്തന്മാരാണ്‌. അവ 
രില്‍ സാത്വികരായിട്ടാരുമില്ല. കേവലം ശിവന്‍ മാത്രമാണ്‌ 
സര്‍വ സാധാരണ രൂപി. 


2. സമസ്തയാഗാനാം രുദ്രഃ പശുകര്‍ത്താരുദ്രോരുദ്രോ 
യാഗദേവോ വിഷ്ണുരദ്വര്യൂര്‍ഹോതേന്ദ്രദേവതാ 
യജ്ഞഭുഗ്‌ മാനസം ബ്രഹ്മമാഹേശ്വരഃ ബ്രഹ്മമാനസം 
ഹംസഃസോ/ ഹം ഹംസഃ ഇതി. തന്മയയജ്ഞോ നാദാ 
നുസന്ധാനം. തന്മയവികാരോജീവഃ 
സ്വരൂപോ ഹംസഃ അന്തര്‍ബഹിശ്ചരതി ഹംസഃ അന്തര്‍ 
ഗതോ //നവകാശാന്തര്‍ഗത സുവര്‍ണ്ണ സ്വരൂപോ 
ഹംസഃ ഷണ്ണവതി തത്വതന്തുവത്‌ വ്യക്തം ചിത്സൂത്രം 
ശ്രയ ചിന്മയലക്ഷണം നവതത്വത്രിരാവൃതം ്രഹ്മ 
വിഷ്ണുമഹേശ്വരാത്മകമഗ്നിര്രയകലോപേതം 
ചിത്ഗ്രന്ഥി ബന്ധനം അദ്വൈതഗ്രന്ഥിഃ യജ്ഞസാധാ 
രണാംഗം ബഹിരന്തര്‍ജ്വലനം യജ്ഞാംഗ ലക്ഷണ 
ബ്രഹ്മ സ്വരുപോ ഹംസഃ ഉപവിതലക്ഷണസൂത്രബ 
ഹ്മഗായജ്ഞാഃ ്രഹ്മം ഗലക്ഷണയുക്തം യജ്ഞ 
സൂത്രം തദ്‌ ബ്രഹ്മ സൂത്രം യജ്ഞസൂത്രസംബന്ധി 
ബ്രഹ്മയജ്ഞഃ തത്‌ സ്വരൂപോം /ഗാനിമാര്രാണി 


പരമാത്മാ 


മനോയജ്ഞസ്യ ഹംസോയജ്ഞ സൂത്രം. പ്രണവം 
്രാഹ്മസൂരതം ്രണവാ 
ന്തര്‍വര്‍ത്തി ഹംസോബ്രഹ്മസൂത്രം തദേവധ്രഹ്മയ 
ജ്ഞമയം മോക്ഷരകമം (്രഹ്മസന്ധ്യാക്രിയാ മനോ 
യാഗഃ സന്ധ്യാ ക്രിയാ മനോയാഗസ്യ ലക്ഷണം. 
യജ്ഞസൂത്രപണവബ്രഹ്മയജ്ഞ ക്രിയായുക്തോ 
ബ്രാഹ്മണഃ ബ്രഹ്മചര്യേണ ചരന്തി ദേവാഃ ഹംസസു 
ത്രചര്യാ യജ്ഞഃ ഹംസപ്രണവയോരഭേദഃ 


ര്ബഹ്മയജ്ഞമയം 


സകല യജ്ഞങ്ങളുടെയും കര്‍ത്താവ്‌ പശുപതിയായ 

ഭഗവാന്‍ രുദ്രനാകുന്നു. വിഷ്ണു അധ്വര്യുവും ഇന്ദ്രന്‍ ഹോതാ 
വുമാണ്‌. ശിവന്റെ മാനസ്സ്‌ ്രഹ്മയജ്ഞഭോക്താക്കള്‍ ദേവ 

ന്മാരാണ്‌. ആ മാനസ ബ്രഹമത്തിന്റെ രൂപമാണ്‌ ഹംസം. 

“ഹംസം, സോഹം” എന്ന തന്‍മയത്വം സിദ്ധിക്കുവാന്‍ ചെയ്യ 

പ്പെടുന്ന യജ്ഞമാണ്‌ നാദാനുസന്ധാനം തന്മയത്വവികാരം 

തന്നെ ജീവന്‍. പരമാത്മ സ്വരുപമായ ഈ ഹംസം അകത്തും 
പുറത്തും സഞ്ചരിക്കുന്നു. ഉള്ളിലെത്തിയതിനുശേഷം അന 
വകാശസ്ഥാനത്ത്‌ ഈ ഹംസം സ്വര്‍ണ്ണരൂപമാകുന്നു. ഈശ്വ 
രന്‍ തൊണ്ണൂറ്റാറ്‌ തത്വങ്ങളുടെ രൂപത്തില്‍ വ്യക്തമാകുന്ന 

ചിത്തിന്റെ ത്രിസൂത്രങ്ങളാല്‍ ഒന്‍പതുതന്തുക്കളോട്‌ മൂന്നിര 

ട്ടിയായതും ബ്രഹ്മവിഷ്ണുമഹേശ്വരരുപിയായ അഗ്നിത്രയയു 
ക്തയായ ചിത്‌ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അദ്വൈത ഗ്രന്ഥി 

യുക്തമായ യജ്ഞത്തിന്റെ സാധാരണമായ അംഗരൂപത്തില്‍ 
അകത്തും പുറത്തും പ്രകാശിക്കുന്ന യജേഞാപവീതം 

ഹംസം തന്നെ. 


ഇങ്ങനെ ഉപവീത സൂത്രം ബ്രഹ്മയജ്ഞ രൂപമാണ്‌. അതാ 
യത്‌ യജ്ഞോപവീതം ബ്രഹ്മത്തിന്റെ പ്രതീകമാകുന്നു. 


ര 


യജ്ഞോപവീതം ബ്രഹ്മയജ്ഞവും ഒന്ന്‌ മറ്റൊന്നിന്റെ സ്വരൂ 
പവുമാണ്‌. അതിന്റെ അംഗം മാത്രമാണ്‌ യജേഞാപവീതം 
ഈ മനോയയജ്ഞത്തിന്റെ ഹംസമാണ്‌ ബ്രഹ്മയജ്ഞ യുക്ത 
മായ പ്രണവവും ്രഹ്മസൂത്രം തന്നെ. പ്രണവാന്തര്‍വര്‍ത്തി 
യായ ഹംസവും ബ്രഹ്മസൂത്രമാണ്‌. ഈ ബ്രഹ്മയജ്ഞം മോക്ഷ 
സാധനമാകുന്നു. ബ്രഹ്മസന്ധ്യമാനസിക യജ്ഞത്തിന്റെ ലക്ഷ 
ണമാണ്‌ യജ്ഞ സൂത്രം പ്രണവും ബ്രഹ്മയജ്ഞം എന്നിവയുടെ 
ക്രിയകളോടു കൂടിയവനാണ്‌ ബ്രാഹ്മണന്‍. ദേവന്മാര്‍ ബ്രഹ്മ 
ചര്യത്തില്‍ വസിക്കുന്നു. ഹംസവും പ്രണവവും ഒന്നാണ്‌. 


ഹംസസ്യ്യ പ്രാര്‍ത്ഥനാസ്ത്ര കാലാഃ ത്രികാലാ 
സ്ത്രി വര്‍ണ്ണാഃ ത്രേതാഗ്ന്യനുസന്ധാനോ യാഗഃത്രേ 
താഗ്ന്യാത്മകൃതി വര്‍ണ്ണ ഓംകാര; ഹംസാനുസ 
ന്ധാനോ /ന്തര്‍ യാഗഃ ചിത്വരൂപവത്തന്മയം തുരീയ 
സ്വരൂപം അന്തരാദിത്യേ ജ്യോതി സ്വരൂപോഹംസഃ 
യത്‌ ജ്ഞാഗം ബ്രഹ്മസമ്പത്തിഃ ്രഹ്മ്പവ്യത്ത തത്‌ 
പ്രണവ ഹംസസൂന്രേണൈ വ ധ്യാന മാചരന്തി. 
പ്രോവാച പുനഃ സ്വയം ഭൂവം പ്രതിജാനീതേ ബ്രഹ്മ 
പുത്രോ ജൂഷിര്‍ ബാലഖില്യാഃ ഹംസസൂത്രാണി കതി 
സംഖ്യാനി കിയദ്‌ വാ പ്രമാണം ഹൃദ്യാദിത്യമരീചിനാം 
പദം ഷണ്ണ വതിഃ ചിത്‌ സൂധ്ത ്ഘാണിയോഃ 
സ്വര്‍നിര്‍ഗ്ഗതാ ്രണവാധാരാ ഷഡം ഗുല ദശാശീതിഃ 
വാമബാഹൂര്‍ ദക്ഷിണ കട്യോരന്തശ്ചരതി ഹംസഃ പര 
മാത്മാ ബ്രഹ്മ ഗുഹ്യ പ്രകാരോ നാനൃയര്ര വിദിതഃ 
ജാനന്തി തേ /മൃത ഫലകാഃ സര്‍വകാലം ഹംസം ന 
പ്രകാശകം പ്രണവഹംസാന്തര്‍ധ്യാന പ്രകൃതിം വിനാ 
ന മുക്തി. 


മൂന്നു സമയങ്ങളിലാണ്‌ ഹംസത്തിന്റെ പ്രാര്‍ത്ഥന വേണ്ട 
ത്‌. മൂന്നു കാലത്തിലും മൂന്നു വര്‍ണ്ണമാണുള്ളത്‌. ഈ യജ്ഞം 
അഗ്നിത്രയത്താലാണ്‌ ചെയ്യേണ്ടത്‌. മുന്ന്‌ അഗ്നികള്‍, ആത്മാ 
വിന്റെ ആകൃതി, വര്‍ണ്ണയുക്തമായ ഓങ്കാരമാകുന്ന ഹംസം 
ഇവയെപ്പറ്റി ചിന്തിക്കുക. ആന്തരിക യജ്ഞമാകുന്നു. ചിദ്ര 
പവുമായ തന്മയീഭവിക്കുന്നത്‌ തുരീയ സ്വരൂപമാണ്‌. അക 
ത്തുള്ള ആദിത്യനില്‍ ഹംസത്തിന്റെ ജ്യോതിസ്വരുപമാണു 
ള്ളത്‌. യജ്ഞത്തിന്റെ ഈ അംഗം തന്നെയാണ്‌ ബ്രഹ്മസ 
മ്പത്ത്‌. അതുകൊണ്ട്‌ ബ്രഹ്മത്തെ പ്രാപിക്കുന്നവന്‍ പ്രണവ 
മാകുന്ന ഹംസത്തെ സാധന ചെല്ലേണ്ടതുണ്ട്‌. 


ബ്രഹ്മപുത്രനായ ബാലഖില്യന്‍ വീണ്ടും സ്വയം ഭൂവി 
നോട്‌ ചോദിച്ചു. “ഹംസ സൂത്രങ്ങളുടെ സംഖ്യ എത്രയാണ്‌? 
അതിന്റെ പ്രമാണങ്ങള്‍ എത്രയാണ്‌? അങ്ങയ്ക്ക്‌ എല്ലാം അറി 
യാമല്ലോ. ദയവുചെയ്ത്‌ പറഞ്ഞുതരണം.” അതുകേട്ട്‌ സ്വയംഭൂ 
പറഞ്ഞു:- “ഹൃദയാദിത്യന്റെ കിരണങ്ങള്‍ തൊണ്ണൂറ്റി ആറാ 
ണ്‌. ചിത്സൂത്രഘാണത്തില്‍ സ്വരസഹിതം നിര്‍ഗളിക്കുന്ന 
പ്രണവധാരയ്ക്ക്‌ തൊണ്ണൂറ്റി ആറ്‌ അംഗുലമാണ്‌. ഇടത്തെ 
ഭുജത്തിനടുത്ത്‌ കടിപ്രദേശത്തിന്റെ വലതുഭാഗത്ത്‌ മധ്യത്തില്‍ 
പരമാത്മാവായ ഹംസം നിവസിക്കുന്നു. എന്നാല്‍ നിഗൂഡ 
മായ ഈ വിഷയത്തെപ്പറ്റി ആര്‍ക്കും അറിഞ്ഞുകൂടാ. അമ 
തത്വം ലഭിച്ചവര്‍ക്കുമാര്രമേ സകല സമയവും പ്രകാശമാന 
മായിരിക്കുന്ന ഹംസത്തെ അറിയാനാവൂ. പ്രണവമാകുന്ന 


ഹംസത്തെ ആന്തരികമായി ധ്യാനിക്കാതെ മോക്ഷം ലി 
ക്കുകയില്ല. 
[1 


നവസുയ്താന്‍ പരിചര്‍ച്ചിതാന്‍ ത്യേ /പിയദ്‌ ബ്രഹ്മ 
ചരന്തി. അന്തരാദിത്യേന ജ്ഞാനം മനുഷ്യാണാം. ജഗ 
ദാദിത്യോ രോചത ഇതി ജ്ഞാത്വാ തേമര്‍ത്യാഃ വിബു 
ധാസ്തപനപ്രാര്‍ത്ഥനായുക്ത ആചരന്തി വാജപേയഃ 
അര്‍ധ്വര്യുഃ പശുഹത്താ ഇന്ദ്രോദേവതാ അഹിംസാ 
ധര്‍മ്മ യാഗഃ പരമഹംസഃ അധ്വാര്യഃ പരമാത്മദേവതാ 
പശുപതി ്രഹ്മോപ നിഷശദോ(്രഹ്മ. സ്വാദ്ധ്യായ 
യുക്താ ബ്രാഹ്മണാശ്ചരന്തി. അശഅവമേധാ മഹായ 
ജ്ഞകഥാ ത്രദ്രാജ്ഞാ ്രഹ്മചര്യമാചരന്തി. 
അശ്വമേധാ മഹായജ്ഞകഥാ യദ്രാജ്ഞാ ബ്രഹ്മചര്യ 
മാചരന്തി. സർവേഷാം പൂര്‍വോക്ത ബ്രഹ്മയജ്ഞക്രമം 
മുക്തിക്രമമിതി. ര്രഹ്മപുര്തഃ ഹോവാച ഉദിതോ 
ഹംസ ജഷിഃ സ്വയം ഭൂസ്തി രോദധേ. രുദ്രോ ്രഹ്മോ 
പനിഷദോ ഹംസജ്യോതി പശുപതിഃ പ്രണവസ്താ 
രകഃ സ ഏവം വേദഃ 


വര്‍ണ്ണയുക്തമായ ഒന്‍പതു നൂലുകളുള്ള യജേഞാപ 
വീതം ധരിക്കുന്നവനും ്രഹ്മമെന്നു കരുതിത്തന്നെ അതിനെ 
ഉപാസിക്കുന്നു. എന്നാല്‍ അവര്‍ക്ക്‌ അന്തരാദിത്യ്രഹ്മത്തെ 
പ്പറ്റിയുള്ള ജ്ഞാനമില്ല. സൂര്യന്‍ ലോകത്തിന്‌ പ്രകാശം കൊടു 
ക്കുന്നു എന്നു മനസ്സിലാക്കി അവര്‍ ശുദ്ധമായ ബുദ്ധിക്കും 
ജ്ഞാനത്തിനുമായി അതിനെ പ്രാര്‍ത്ഥിക്കുന്നു. വാജപേയ 
യജ്ഞം പശുപതി രൂപമാണ്‌. അതിന്റെ ദേവത ഇന്ദ്രനാകു 
ന്നു. അഹിംസ പാലിക്കുക ഒരു മഹായജ്ഞം തന്നെ. ഇതില്‍ 
പരമഹംസം എന്ന അധ്വര്യുവും പരമാത്മാവ്‌ ദേവതയുമാ 
ണ്‌. വേദങ്ങളിലും ഉപനിഷത്തുകളിലും പ്രതിപാദിക്കപ്പെട്ടി 
ട്ടുള്ള ഈ ബ്രഹ്മത്തെത്തന്നെയാണ്‌ സ്വാദ്ധ്യായയുക്തരായ 
ബ്രഹ്മജ്ഞാനികള്‍ ആരാധിക്കുന്നത്‌. ഈ മഹായജ്ഞത്തെ 
പ്പറ്റിയുള്ള ജ്ഞാനം തന്നെയാണ്‌ അശ്വമേധയജ്ഞം. ഇതിനെ 
ആശ്രയിച്ചു മാത്രമേ ഇവര്‍ക്ക്‌ ബ്രഹ്മജ്ഞാനം ആചരിക്കാന്‍ 
സാധിക്കൂ. മുമ്പ്‌ സൂചിപ്പിച്ച എല്ലാ ര്രഹ്മയജ്ഞവും മുക്തി 
നല്‍കാന്‍ പോന്നതാണ്‌. ബ്രഹ്മപുധ്തന്‍ വീണ്ടും പറഞ്ഞു:- 
“എനിക്ക്‌ ഹംസ വിഷയകമായ ജ്ഞാനം ലഭിച്ചുകഴിഞ്ഞു” 
ഇതുകേട്ട സ്വയംഭൂ അപ്രത്യക്ഷനായി. ഉപനിഷത്തുക്കളില്‍ 
പറയുന്ന ഹംസജ്യോതിസ്സു തന്നെയാണ്‌ രുദ്രന്‍. സംസാര 
ത്തില്‍ നിന്നും ഉദ്ധാരം ലഭിക്കാനുള്ള പ്രണവം തന്നെയാണ്‌ 
പശുപതിയെന്ന്‌ പറയാം. 


ഉത്തരകാണ്ഡം 

1. ഹംസാത്മമാലികാവര്‍ണ്ണ ബ്രഹ്മകോല പ്രചോദിതഃ 
പരമാത്മാ പുമാനിതി്രഹ്മസമ്പത്തികാരിണി 

2. ആധ്യാത്മേ ബ്രഹ്മ കല്പസ്യആകൃതിഃ കീദ്യസീ 
കഥംബ്രഹ്മജ്ഞാന പ്രഭാസന്ധ്യാകാലോ ഗച്ഛതി 


ധീമതാം ഹംസാഖ്യോ ദേവമാത്മാഖ്യമാത്മതത്വ പ്രജഃ 
കഥം 


P 


ft 


3. അന്ത്രപണവനാദാഖ്യോഹംസഃ പ്രത്യയ ബോധകഃ 
അന്തര്‍ ഗത്രപമാ ഗൂഡം ജ്ഞാനനാളം വിരാജിതം 
4. ശിവശക്ത്യാത്മകം രൂപചിന്മയാനന്ദ വേദിതം 
നാദ ബിന്ദുകലാ ത്രീണിന്േത്രം വിശ്വവിചേഷ്ടിതം. 


5. ത്രിയംഗാനി ശിഖാ ത്രീണി ദ്വിത്രാണാം സാംഖ്യ 
മാകൃതിഃ 


അന്തര്‍ഗുഡ്രപമാ ഹംസഃ പ്രമാണാന്നിര്‍ഗതം ബഹിഃ 


വര്‍ണ്ണരബഹ്മം ഹംസത്തിന്റെ ജപം തന്നെയാണ്‌. പരമാ 
ത്മാവും പുരുഷനും ഇതുതന്നെ. ആത്മജ്ഞാനത്താല്‍ ബ്രഹ്മ 
തുല്യനായിട്ടുള്ള വനെപ്പറ്റി എന്തുപറയാനാണ്‌? ജ്ഞാനികള്‍ 
അവരുടെ സമയം (്രഹ്മചര്‍ച്ചയിലും ഉപാസനയിലും ചെല 
വഴിക്കുന്നു. ഹംസവും ആത്മാവും ഒന്നാണെന്ന്‌ സ്ഥാപിക്ക 
പ്പെട്ടതിനുശേഷം പ്രജ എവിടെ? ആന്തരിക പ്രണവനാദത്താല്‍ 
അറിയപ്പെടുന്ന ഹംസം തന്നെയാണ്‌ എല്ലാ ജ്ഞാനവും 
നല്‍കുന്നത്‌. ആന്തരികാനുഭൂതിയാല്‍ ബാഹൃജ്ഞാനം ലഭി 
ക്കുന്നു. ശിവശക്തി രൂപത്തിലും ചിന്മയാനന്ദനെന്നറിയപ്പെ 
ടുന്നതും അതുതന്നെ നാദം, ബിന്ദു, കല എന്നീ മൂന്നു 
നേത്രങ്ങളാലാണ്‌ ജഗത്ത്‌ ചേഷ്ടയായുക്തമായി രിക്കുന്നത്‌. 
മൂന്ന്‌ അംഗങ്ങളാലും, മൂന്നു ശിഖകളാലും രണ്ടോ മൂന്നോ 
മാ്രകളാലും അതിന്റെ ആകൃതി വ്യക്തമാകുന്നു. ഇങ്ങനെ 
അന്തര്‍ജ്ഞാനം സിദ്ധിക്കുമ്പോള്‍ നിഗൂഡമായ ഈ ആത്മ 
ജ്ഞാനവും ബാഹ്യരുപത്തിലും ലഭ്യമാകും. 


6. ബ്രഹ്മസൂത്രപദംജേഞയം ബ്രഹ്മം വിധ്യുക്ത ലക്ഷ 
ണംഹംസാര്‍ക്ക പ്രണവധ്യാന-മിത്യുക്തേജ്ഞഠന 
സാഗരേ 


7. ഏത ദ്വിജ്ഞാന മാത്രേണ ജ്ഞാനസാഗര പാരഗഃ 


സ്വതഃശിവഃ പശുപതിഃസാക്ഷീ സർവസ്യ സര്‍വദാ 


8. സർവേഷാം തു മനസ്തേനപ്രേരിതം നിയമേന തു 


വിഷയേ ഗച്ഛതി. ്രാണശ്ചേഷ്ടയതേ വാഗ്വദ തൃപി 


9. ചക്ഷുഃപശൃയതി രൂപാണിശ്രോത്രം സര്‍വം ശൃണോ 
തൃപി അന്യാനി ഖാനി സർവാണി തേനൈവ പ്രേരി 
താനി തു 


10. സ്വം സ്വം വിഷയമുദ്ദിശ്യര്രവര്‍ത്തന്തേ നിരന്തരം 


പ്രവര്‍ത്തകത്വം ചാപ്യസ്യമായയാ ത സ്വഭാവതഃ 


ജഗത്‌ സൂത്രരൂപമായ ബ്രഹ്മജ്ഞാനം നേടുകയും ഹംസ 
രൂപിയായ സൂര്യനെ പ്രണവപൂര്‍വ്വം ധ്യാനിക്കുകയും 
ചെയ്യണം എന്ന്‌ ജ്ഞാനികള്‍ ഉപദേശിക്കുന്നു. ഇങ്ങനെയുള്ള 
ജ്ഞാന സമ്പാദനത്താല്‍ ജ്ഞാന സാഗരത്തിന്റെ മറുകരയി 
ലെത്താന്‍ സാധിക്കും. സ്വയം ശിവനും പശുപതിയും തന്നെ 
യാണ്‌ സര്‍വദാ സാക്ഷിരൂപത്തില്‍ ശോഭിക്കുന്നത്‌. ശിവന്‍ 
സകലരുടെയും മനസ്സിനെ പ്രേരിപ്പിക്കുകയും നിയന്ത്രിക്കു 
കയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാവത്താല്‍ മനസ്സ്‌ വിഷ 
യങ്ങളിലേക്ക്‌ പോകുന്നു. പ്രാണന്‍ പ്രവര്‍ത്തിക്കുന്നു. വാണി 


ഉച്ചരിക്കുന്ന ന്റേതങ്ങള്‍ കാണുന്നതും ചെവികള്‍ കേള്‍ക്ക്‌ 
ന്നതും അന്യങ്ങളായ സര്‍വേന്ദ്രിയങ്ങളും തങ്ങളുടെ കര്‍മ്മ 
ങ്ങളില്‍ വ്യാപരിക്കുന്നതും എല്ലാം മായയുടെ ഫലമായിട്ടണ. 


1. ശ്രോത്ര മാത്മനി ചാധ്യസ്തം സ്വയം പശുപതിഃ 


പുമാന്‍ അനുപ്രവിസ്യ ശ്രോത്രസ്്യ ദദാതി ശ്രോത്ര 
ചാം ശിവഃ 


12. മനഃസാത്മനി ചാധ്യസ്തംഗ്പവിശ്യ പരമേശ്വരഃ 


മനസ്ത്വം തസ്യ സത്തസ്ഥോയദദാതി നയമേന തു 


13. സ ഏവ വിദിതാദന്യ സ്തഥൈവാ വിദിതാ ദപി 
അന്വയേഷാമിന്ദ്രിയാണാം തു കല്പിതാനാമപീശ്വരഃ 
തത്തദ്രുപമനുപ്രാപ്യ ദദാതീ നിയമേന തു തതശ്ച 


ക്ഷുശ്വവാക്‌ ചൈവമനശ്ചാന്യാനിഖാനി ച 


15. ന ഗച്ഛതി സ്വയം ജ്യോതി സ്വഭാവേ പരമാത്മനീ 


അകര്‍ത്തൃവിഷയ പ്രത്യക്രപകാശം സ്വാത്മ 
നൈവ തു 


16. വിനാതര്‍ക്ക പ്രമാണാഭ്യാം്രഹ്മ യോ 
വേദ വേദസഃ 


പ്രത്യുഗാത്മാ പരം ജ്യോതിര്‍മായാ സാ തു മഹത്തമഃ 


ശോത്രം ആത്മാവിനെ ആശ്രയിക്കുന്നു. പശുപതി 
തന്നെയാണ്‌ ശ്രോത്രത്തില്‍ പ്രവേശിച്ച്‌ അതിനു ശ്രവണശക്തി 
നല്‍കുന്നത്‌. മനസ്സും ആത്മാവില്‍ അധ്യസ്തമാണ്‌. ഈശ്വ 
രന്‍ അതില്‍ പ്രവേശിച്ച്‌ അവിടെ നിലകൊണ്ട്‌ അതിനെ നിയ 
ന്ത്രിച്ച്‌ മനസ്ത്വം നല്‍കുന്നു. ഇതേപ്രകാരം ആ ഈശന്‍ 
തന്നെയാണ്‌ സകല ഇന്ദ്രിയങ്ങളെയും പ്രവര്‍ത്തിപ്പിക്കുന്നത്‌. 
എന്നാല്‍ ആളുകള്‍ ചിന്തിക്കുന്നതില്‍ നിന്നും അദ്ദേഹം ഭിന്ന 
നാണ്‌. അദ്ദേഹം തന്നെയാണ്‌ സകല ഇന്ദ്രിയങ്ങള്‍ക്കും ദത 
നുകൂലങ്ങളായ രൂപം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നതും. 
അതുകൊണ്ട്‌ നേത്രം വാണി, മനസ്സ്‌ തുടങ്ങിയ എല്ലാ ഇന്ദ്രി 
യങ്ങള്‍ക്കും പരമാത്മാവിന്റെ സ്വയം ജ്യോതി രൂപത്തെ പ്രാപി 
ക്കാന്‍ സാധ്യമല്ല. പരമാത്മാവ്‌ അന്തഃകരണവിഷയങ്ങളില്‍ 
നിന്നെല്ലാം ഭിന്നനാണെന്നും അതുകൊണ്ട്‌ തര്‍ക്കവും പ്രമാ 
ണവും കൂടാതെ അതിനെ തന്റെ ആത്മാവില്‍ അറിയാന്‍ ശ്രമി 
ക്കണമെന്നും മനസ്സിലാക്കുന്നവന്‍ പരമാത്മ ജ്ഞാനം ലഭി 
ക്കും. ഈ ആത്മാവു തന്നെയാണ്‌ പരമ പ്രകാശസ്വരൂപം. 
മായയാകട്ടെ ഘോരമായ തമോരുപമാണ്‌. 


17. തഥാസതി കതം മായസംഭവഃ പ്രത്യഗാത്മനി 
തസ്മാത്‌ തര്‍ക്ക്രപമാണാഭ്യംസ്വാനിഭൂത്യാ 
ചചിദ്‌ ഘനേ 
18. സ്വ പ്രകാസൈകസം സിദ്ധേനാസ്തി മായാ 
പരാത്മനി 


വ്യാവഹാരിക ദുഷ്ട്യേയംവിദ്യാ /വിദ്യാ ന ചാന്യഥാ 


19. തത്ത്വ ദൃഷ്ട്യാ തു നാസ്ത്യേ വതത്ത്വമേവാ സ്തി 


കേവലം വ്യാവഹാരിക ദൃഷ്ടിസ്തു പ്രകാശാ 
വൃഭിചാരതഃ 


20. പ്രകാശ ഏവസതതം തസ്മാദദ്ൈത ഏവ 


ഹി അദ്വൈതമിതി ചോക്തിശ്ച പ്രകാസാന്യഭിചാരതഃ 


അതു നിമിത്തം പ്രത്യാഗാത്മാവും മായയും ഏകീഭവി 
ക്കുകയെന്നത്‌ ഒരു വിധത്തിലും സംഭവ്യമല്ല. അതു പോലെ 
ചൈതന്യ രൂപിയും സ്വയം പ്രകാശവുമായ പരമാത്മാവില്‍ 
മായ ഇല്ല എന്നത്‌ തര്‍ക്കം നുഭൂതിപ്രമാണം ഇവയാല്‍ ബോധ്യ 
മാകും. വിദ്യയുടെയും അവിദ്യയുടെയും വിഷയങ്ങള്‍ വ്യാവ 
ഹാരികമാണ്‌. അവയ്ക്ക്‌ പരമാത്മാവുമായി യാതൊരു സംബ 
ന്ധവുമില്ല. തത്വദൃഷ്ട്യാ ഇവയെല്ലാം മിഥ്യയാണ്‌. കേവലം 

ഖ ഖ്‌ 

ഒന്നു മാത്രമേ സത്യമായിട്ടുള്ളൂ. എല്ലാം അദ്വൈതം തന്നെയാ 
ണെന്നും അദ്വൈതവും അഭേദമാണെന്നും മനസ്സിലാക്കുക 


21. പ്രകാശ ഏവ സതതം തസ്മാന്‍ മനനം 

ഹി യുജ്യതേ 
അയമത്ഥോ മഹാന്‍യസ്യ സ്വയമേവ പ്രകാശിതഃ 
22. ന സജീവോ ന ച ബ്രഹ്മന ചാന്യദപി കിഞ്ചന 


ന തസ്യ വര്‍ണ്ണാ വിദ്യന്തേനാശ്രമാശ്ച തഥൈവ ച 


23. ന തസ്യ ധര്‍മ്മോ /ധര്‍മ്മാശ്വ ന നിഷേധോ 


വിധിര്‍ ന ചയദാ ബ്രഹ്മാത്മകം സര്‍വംവിഭാതി 
തത ഏവ തു 


24. തദാ ദുഃഖാദി ഭേദോ /യമാഭാസോ പി 
നഭാസതേ. 


ജഗജ്ജീവാദി രൂപേണപശ്യന്നപി പരാത്മവിത്‌ 


25. ന തത്‌ പശ്യതി ചിദ്രൂപംബഹ്മവസ്ത്വേവ പശ്യതി 
ധര്‍മ്മധാര്‍മ്മിത്വ വാര്‍ത്താ ചഭേദ സതി ഹിഭിദ്യതേ. 


ഇങ്ങനെ എല്ലാം ഒരേ ഒരു പ്രകാശം മാത്രം അതിനെ 
പ്പറ്റി ഏറെ പറയുന്നതിനെക്കാള്‍ മനനമാണ്‌ ശ്രേഷ്ഠം. ഈ 
മഹത്തായ ജ്ഞാനം സ്വയം സിദ്ധിച്ചവര്‍ ജീവരുപമോ 
ബ്രഹ്മമോ മറ്റേതെങ്കിലുമോ അല്ല, അവന്‍ വര്‍ണ്ണങ്ങളോ ധര്‍മ്മാ 
ധര്‍മ്മങ്ങളോ വിധി നിഷേധങ്ങളോ ഇല്ല. സര്‍വം ബ്രഹ്മമായി 
കാണപ്പെടുമ്പോള്‍ ദുഃഖാദികളൊന്നും അനുഭവപ്പെടുകയില്ല. 
ഇങ്ങനെ പരമബ്രഹ്മജ്ഞാനം സിദ്ധിച്ചവന്‍ കേവലം ചിദ്രുപ 
മായ ബ്രഹ്മത്തെയേ കാണുകയുള്ളൂ. ധര്‍മ്മത്തിന്റെയും 
ധാര്‍മ്മികത്വത്തിന്റെയും വിഷയഭേദമുണ്ടെങ്കിലും അത്‌ ഭിന്ന 
മാകുന്നു. 


26. ഭേദാഭേദസ്തഥാ ഭേദാഭേദഃസാക്ഷാത്‌ പരാത്മനഃ 


നാസ്തിസ്വാത്മാതിരേകേണസ്വയമേ 
വാസ്തി സര്‍വദാ 


27. ബ്രഹ്മൈവ വിദ്യതേ സാക്ഷാത്വസ്തുതോ / 
വസ്തുതേ /പിച 


തഥൈവ ബ്രഹ്മ വിജ്ഞാനീ കി ഗൃഹ്ണാതി 
ജഹാതികിം 


28. അധിഷ്ഠാനമനപമ്യമവാങ്മനസഗോചരം 


യത്തദദ്രേശ്യമഗ്രാഹ്യഅരുപം ഗോത്രവര്‍ജിതം 


29. അചക്ഷുഃശ്രോത്രമത്യര്‍ത്ഥം തദപാണി പദം me 


നിത്യം വിഭും സര്‍വഗതം സുസൂക്ഷ്മം ച ത ദവ്യയം 


30. ര്രഫ്ഷമൈവേദമമവ്യതത്‌ പുരസ്താത്‌ ബ്രഹ്മാനന്ദം 
പരമം ചൈവപശ്ചാത്‌. ബ്രഹ്മാനന്ദം പരമം ദക്ഷിണേ 


ച [ബ്രഹ്മാനന്ദം പരമം ചോത്തരേച. 


എന്നും വിരാജിക്കുന്നത്‌ ഒരേ ഒരു പരമാത്മാവ്‌ മാത്ര 
മാണ്‌. മറ്റുള്ള എല്ലാ ഭേദവും ഭേദാഭേദങ്ങളും അവനില്‍ തന്നെ 
വ്യാപിച്ചിരിക്കുന്നു. വസ്തുവായും അവസ്തുവായും എന്തെ 
ല്ലാമുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെ. ഈ സ്ഥിതിയില്‍ 
ബ്രഹ്മജ്ഞാനിയായ ഒരുവനെ എങ്ങിനെ ഗ്രഹിക്കാനമോ 
തൃജിക്കാനോ കഴിയും? ഉപമാരഹിതനും വാക്കിനും മനസ്സിനും 
അഗോചരനും അദൃശ്യനും അഗ്രാഹൃനും അഗോത്രനും അരു 
പനും അമൃത്യുവും നേത്ര ശ്രോത്ര പാണി, പാദരഹിതനും, 
അവ്യയനുമായ ആ ബ്രഹ്മം തന്നെയാണ്‌ സര്‍വത്തിനും അധി 
ഷ്ഠാനം. അവന്റെ മുന്നിലും പിന്നിലും ശ്രേഷ്ഠമായ ബ്രഹ്മാ 
നന്ദം തന്നെ. ഇടത്തും വലത്തും ആ ബ്രഹ്മാനന്ദം തന്നെ. 


31. സ്വാത്മന്യേവ സ്വയം സര്‍വം സദാപശൃതി നിര്‍ഭയഃ 


തദാമുക്തോ ന മുക്തശ്ചബദ്ധസ്യൈവ വിമുക്തതാ 


32. ഏവം രൂപാ പരാവിദ്യാസത്യേന തപസാചി ച 


ബ്രഹ്മചര്യാദിഭിര്‍ധര്‍മ്മെഃ ലഭ്യാവേദാന്ത വത്മനാ 


33. സ്വശരീരേ സ്വയം ജ്യോതി സ്വരൂപം 
പരമാര്‍ത്ഥികാഃ 


ക്ഷീണദോഷാ പ്രപശ്യന്തിനേതരേ മായയാ വൃതാഃ 


34. ഏവം സ്വരൂപവിജ്ഞാനംയന്്യ 
കസ്യാസ്തി യോഗിനഃ 


കുത്രചിത്‌ ഗമനം നാസ്തി തസ്യ സമ്പൂര്‍ണ്ണ രൂപിണഃ 


35. ആകാശ മേകം സമ്പൂര്‍ണ്ണം കുത്ര ചിന്നഹി ഗച്ഛതി 


തദ്‌ ബ്രഹ്മാത്മവിത്‌ ശ്രേഷ്ഠഃ കുത്ര ചിന്നൈവ 
ഗച്ഛതി. 


ഇപ്രകാരമുള്ള സാധകന്‍ എല്ലാവരെയും എന്നും തന്റെ 
ആത്മാവിന്റെ ഉള്ളില്‍ തന്നെ കാണുന്നു. ഈ ഭാവനാമു 
ക്തനായ ജ്ഞാനി മാത്രമല്ല, അജ്ഞാനിയും മുക്തനാകു 
ന്നു. ഈ പരാവിദ്യ സത്യം തപസ്സ്‌, ്രഹ്മചര്യം എന്നിവ 
യാല്‍ വേദാന്ത മാര്‍ഗ്ഗം മുഖേന സിദ്ധിക്കുന്നു. ശുദ്ധാന്തഃ കര 
ണന്മാരും ക്ഷീണദോഷന്‍മാരുമായിട്ടുള്ളവര്‍ക്കു മാത്രമേ പര 
മാത്മാവിനെ കാണാന്‍ സാധിക്കൂ. മായയില്‍ കുടുങ്ങിയവര്‍ക്ക്‌ 
സാധ്യമല്ല. ഇങ്ങനെ തന്റെ സ്വരൂപമറിഞ്ഞു പൂര്‍ണ്ണതനേടിയ 
യോഗിക്ക്‌ ജനനമരണങ്ങളില്ല. സര്‍വവ്യാപിക്ക്‌ എങ്ങോട്ടും 
പോകേണ്ടതില്ലല്ലോ. അതുപോലെ സ്വയം ബ്രഹ്മമായി കരു 
തിയിട്ടുള്ളവന്‍ ഒരിടത്തും വരേണ്ടതില്ല. പോകേണ്ടതുമില്ല. 


36. അഭക്ഷ്യസ്യ നിവൃത്യാതുവിശുദ്ധം 
ഹൃദയം ഭവേത്‌ 


ആഹാര ശുദ്ധന ചിത്തസ്യവിശുദ്ധിര്‍ ഭവതി സ്വതഃ 


P 


37. ചിത്തശുദ്ധയക്രമാത്‌ ജ്ഞാനാത്രുഭ്യന്തി 
ഗ്രന്തയഃ സ്ഫുടം 
അഭക്ഷ്യം ബ്രഹമവിജ്ഞാനവിഹീന 
സ്ധ്യൈവ ദേഹിനഃ 


38. സമ്യക്ജ്ഞാനിനസ്തദ്വാത്സ്വരൂപം സകലം ഖലു 


അഹമന്നം സദാന്നാദഇതി ഹി ബ്രഹ്മ വേദനം 


39. ബ്രഹ്മവിദ്‌ ഗ്രസതി ജ്ഞാനാത്സര്‍വം ബ്രഹ്മാ 


ത്മ നൈവ തു ബ്രഹ്മക്ഷത്രാദികം സര്‍വം 
സ്യാസ്യദോദനം സദാ 


40. യസ്യോപാസേചനം മൃത്യുഃസ്തംജ്ഞാനി 


താദൃശഃ ഖലു 


ബ്രഹ്മസ്വരൂപ വിജ്ഞാനാത്ജഗത്‌ ഭോജ്യം 
ഭവേത്‌ ഖലു 


ആഹാരത്തില്‍ അഭക്ഷ്യമായിട്ടുള്ളത്‌ കൈവെടിഞ്ഞാല്‍ 
മനസ്സ്‌ ശുദ്ധമായിത്തീരുന്നു. ആഹാരശുദ്ധി ചിത്ത ശുദ്ധിക്ക്‌ 
കാരണമാണ്‌. ചിത്തം ശുദ്ധമായാല്‍ ജ്ഞാനം ലഭിക്കും. ബ്രഹ്മ 
ജ്ഞാനഹീനര്‍ക്കേ ഭക്ഷ്യാഭക്ഷ്യാവിചാരം വേണ്ടു. കാരണം 
സമൃക്ജ്ഞാനിയുടെ സ്വരൂപം അജ്ഞാനിയെപ്പോലെ ഭേദ 
ജ്ഞാനയുക്തമല്ല. ഭക്ഷിക്കുന്നവന്‍ ഞാനാണ്‌; ഭക്ഷ്യവും 
ഞാനാണ്‌, എന്ന്‌ ജ്ഞാനിക്കറിയാം. എന്നാല്‍ ബ്രഹ്മജ്ഞാനി 
സര്‍വം ബ്രഹ്മമയമായി കാണുന്നു. അതുകൊണ്ട്‌ ബ്രാഹ്മണ 
ക്ഷത്രിയാദി ഭാവന തന്നെ അവന്റെ ഭോജനമായിത്തീരുന്നു. 
മൃത്യുവിനെ ആഹാരമായിക്കരുതുന്ന ്രഹ്മജ്ഞന്‍ അങ്ങ 
നെതന്നെ ആയിത്തീരുന്നു. ഈ സമസ്തജഗത്തും അവന്‍ 


ഭോജനമാണ്‌. 


41. ജഗദാത്മതയാ ഭാതി യദാഭോജ്യം ഭവേത്തദാ 


ബ്രഹ്മസ്വാത്മതയാ നിത്യം ഭക്ഷിതം സകലം തദാ 


42. യദാഭാസേന രൂപേണജഗദ്‌ ഭോജ്യം ഭവേതതത്‌ 


മാനതഃ സ്വാത്മനാ ഭാതം ഭക്ഷിതം ഭവതി ഗ്രുവം 


43. സ്വസ്വരൂപം സ്വയം ഭുങ്ക്തേ നാസ്തി 
ഭോജ്യം പൃഥക്‌ സ്വതഃ 


അസ്തി ചോദസ്മിതാ രൂപം ബ്രഹൈൈമ 
വാസ്തിത്വ ലക്ഷണം 


44. അസ്തിതാ ലക്ഷണാ സത്താസത്താ 
ബ്രഹ്മ ന ചാപര 


നാസ്തി സത്താതിരേ കേണനാസ്തി മായാ 
ച വസ്തുതഃ 
45. യോഗിനാ മാത്മനിഷ്ടാനാംമായാ 
സ്വാത്മനി കല്പിതം 


സാക്ഷി സ്പതയാ ഭാതി ബ്രഹ്മജ്ഞാനേനബാധിത 
46. ര്രഹ്മവിജ്ഞാന സമ്പന്നഃ പ്രതീതമഖലം ജഗദ്‌ 


പശ്യന്ന പിസദാ നൈവപശ്യതി സ്വാത്മനഃ 
പൃഥക്‌ ഇത്യുപനിഷത്ത്‌. 

ആത്മരൂപത്തില്‍ ജഗത്തിനെ അനുഭവിക്കുമ്പോ അത്‌ 
ഭോജ്യമായിത്തീരുന്നു. ആത്മരുപത്തില്‍ ബ്രഹ്മം എപ്പോഴും 
ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ ആഭാസമാത്രമായാല്‍ ഈ 
ജഗത്ത്‌ ഭോജ്യമായിത്തീരുന്നു; എപ്പോള്‍ ഈ ആത്മരൂപം 
വിദിതമാകുന്നു, അപ്പോള്‍ സകലതും ബ്രഹ്മത്താല്‍ ഭക്ഷി 
ക്കപ്പെടുന്നു. ഇങ്ങനെ ബ്രഹ്മം സ്വസ്വരൂപത്തെത്തന്നെ ഭക്ഷി 
ക്കുന്നു. എന്തെന്നാല്‍ ഭാജ്യ പദാര്‍ത്ഥം അതില്‍നിന്നും ഭിന്ന 
മല്ല. അതുപോലെ അത്‌ അസ്തിത്വരൂപമാണെങ്കിലും ബ്രഹ്മം 
തന്നെ. ്രഹ്മമില്ലാതെ ഒന്നിനും അസ്തിത്വമില്ല. സത്തയുടെ 
ലക്ഷണം അസ്തിത്വമാണ്‌. സത്ത ബ്രഹ്മത്തില്‍ നിന്നും ഭന്ന 
മല്ല. ്രഹ്മമല്ലാതെ മറ്റൊരു സത്തയില്ല. മായയില്‍നിന്ന്‌ ഒരു 
യഥാര്‍ത്ഥ വസ്തുവും ഉണ്ടാകുന്നില്ല. യോഗികള്‍ തങ്ങളുടെ 
ആത്മാവിനെയാണ്‌ മായയായി സങ്കല്‍പിക്കുന്നത്‌. ബ്രഹ്മജ്ഞാ 
നബാധിതമായി അത്‌ അവര്‍ക്ക്‌ സാക്ഷിരൂപത്തില്‍ ഭാസി 
ക്കുന്നു. ഇങ്ങനെ ബ്രഹ്മജ്ഞാനാനുഭൂതി കൈവന്ന ജ്ഞാനി 
ഒരു പക്ഷേ ജഗത്തിനെ തന്റെ മുന്നില്‍ കണ്ടാലും അതിനെ 
തന്നില്‍ നിന്ന്‌ വിഭിന്നമായി ചിന്തിക്കുന്നില്ല. 


പാശുപതബ്രഹ്മോപനിഷത്ത്‌ സമാപിച്ചു. 


Sn ee 


സ 


€പ്ണുവഖേോപണ്്‌ഘത്ത്‌ ൭ 


ഓം സഹനാവവതു സഹന? 
ഭുനക്തു സഹവീര്യം കരവാവഹൈ 


തേജസ്വിനാവധീതമസ്തു മാ വിദ്ധി 


ഷാ വഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങള്‍ രണ്ടു പേരെയും രക്ഷിക്കുമാറാക 
ട്ടെ. ഞങ്ങളെ പരിപാലിക്കട്ടെ, ഞങ്ങള്‍ ഒരുമിച്ച്‌ കഴിവുകള്‍ 


ക 


നേടണേ, ഞങ്ങളുടെ അധ്യയനം തേജസ്വിയാകണേ. ഞങ്ങള്‍ 5. യജുര്‍വേദം, ആകാശം, ദക്ഷിണാഗ്നി, നന്ന 


അന്യോന്യം വിദ്വേഷം പുലര്‍ ത്താതിരിക്കണേ. ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
1. പുരസ്താത്‌ ബ്രഹ്മണസ്തസ്യ 
വിഷ്ണോരദ്ഭുതകര്‍മ്മണഃ 
രഹസ്യം ്രഹ്മ വിദ്യായാഃ 


ഘൃതാഗ്നിം സംപ്രചക്ഷതേ 


2. ഓമിത്യേകാക്ഷരം ബ്രഹ്മ 
യദുക്തം പ്രഹ്മവാദിഭിഃ 
ശരീരം തസ്യ വക്ഷ്യാമി 


സ്ഥാനം കാലത്രയം തഥാ 


3. തത്ര ദേവാസ്ത്രയഃ പ്രോക്താ 
ലോകാ വേദാസ്ത്രയോഗ്നയഃ 
തിസ്രോ മാത്രാര്‍ദ്ധമാ്രാ ച 
പ്രതൃക്ഷസ്യ ശിവസ്യ തത്‌ 

4. ജുഗ്വേദോ ഗാര്‍ഹപത്യം ച 
പൃഥിവീ ബ്രഹ്മ ഏവ ച 
അകാരസ്യ ശരീരം തു 


വ്യാഖ്യാതം ബ്രഹ്മ വാദിഭിഃ 


5. യജ്ജൂര്‍ വേദോന്തരീക്ഷം ച 
ദക്ഷിമാഗ്നിസ്തഥൈവ ച 
വിഷ്ണുശ്ച ഭഗവാന്‍ ദേവഃ 


ഉകാരഃ പരികീര്‍ത്തിത്വഃ 


6. സാമവേദസ്തഥാദ്യാശ്ച 
ആഹവനീയസ്തഥൈവ ച 
ഈശ്വരഃ പരമോ ദേവോ 


മകാരഃ പരികീര്‍ത്തിത. 


1 ആ അല്‍ഭുതകര്‍മ്മനായ വിഷ്ണുവിനെ സംബന്ധിച്ച 
ബ്രഹ്മവിദ്യാപരമായ രഹസ്യം ഇവിടെ പറയാന്‍ തുടങ്ങുന്നു. 


2. ബ്രഹ്മവേദികളായ ജ്ഞാനികള്‍ ഓം എന്ന ഏകായിരത്തെ 
ബ്രഹ്മമെന്ന്‌ പറഞ്ഞിട്ടുണ്ട്‌. അതിന്റെ ശരീരം, സ്ഥാനം, കാല 
ത്രയം ഇവ നിരൂപണം ചെയ്യപ്പെടുകയാണ്‌. 


3. ആ ഓങ്കാരത്തില്‍ മൂന്നു ദേവന്മാര്‍, മൂന്നു ലോകം, മൂന്നു 
വേദങ്ങള്‍, മൂന്ന്‌ അഗ്നികള്‍ ഇവ ഉള്‍ക്കൊള്ളുന്നുണ്ട്‌. അതോ 
ടൊപ്പം മൂന്നു മാത്രകളും ഒരു അര്‍ദ്ധമാധ്രയും അതില്‍ 
ചേര്‍ന്നിരിക്കുന്നു. അത്‌ പരമശിവത്വത്തിന്റെ പ്രതീകമാണ്‌. 


4. ടൃഗ്വേദം, ഗാര്‍ഹപത്യാഗ്നി, പൃഥിവി, ഈ മൂന്ന്‌ അര്‍ത്ഥ 
ത്തില്‍ ഓങ്കാരത്തിലെ ആദ്യാക്ഷരമായ അകാരത്തില്‍ 
ഉള്‍ക്കൊള്ളുന്നുവെന്ന്‌ ബ്രഹ്മവാദികള്‍ വ്യക്തമാക്കിയിട്ടുണ്ട്‌. 
അകാരഉകാരമകാരങ്ങള്‍ ചേര്‍ന്നാണ്‌ ഓങ്കാരം രൂപപ്പെട്ടിട്ടു 


ള്ളത്‌. 


ഭഗവാന്‍ വിഷ്ണുവിന്റെ സ്വരൂപം ഇവ “ഉ” കാരത്തില്‍ അട 


ങ്ങുന്നു. 


6. സാമവേദം, സ്വര്‍ഗ്ഗം, ആഹവനീയാഗ്നി, പരമേശ്വരന്‍, ഇവ 


രുടെ സ്വരൂപം മകാരത്തില്‍ അടങ്ങുന്നു. 


7. 


10. 


11. 


12. 


13. 


സൂര്യമണ്ഡലമാഭാതി 
ഹൃകാരശ്ചന്ദ്ര മധ്യഗഃ 
ഉകാശ്ചന്ദ്ര സങ്കാശ- 

സ്തസ്യ മധ്യേ വ്യവസ്ഥിതഃ 
മകാരശ്ചാഗ്നി സങ്കാശോ 
വിധൂതോ വിദ്യുതോപമം 
തിസ്രോ മാത്രാസ്തഥാജേഞേയാ 


സോമ സൂര്യാഗ്നിതേജസഃ 


ശിഖാ ച ദീപ സങ്കാശാ 
യസ്മിംസ്തു പരിവര്‍ത്തതേ 
അര്‍ദ്ധമാര്രം തഥാജേഞയാ 


പ്രണവസ്യോപരി സ്ഥിതാ 


നാസാദി സൂര്യ സങ്കാശം 


സൂര്യം ഹിത്വാ തഥാപരം 


ദ്വിസപ്തതി സഹ്രസാണി 
നാഡി ഭി സ്വാ തു മൂര്‍ദ്ധനി 
വരദം സർവഭൂതാനാം 


സര്‍വം വ്യാപ്യൈവ തിഷ്ഠതി 


കാംസ്യ ഘണ്ടാനിനാദഃസ്യാത്‌ 
യദാ ലിപൃതി ശാന്തയേ 
ഓങ്കാരസ്തു തഥാ യോജ്യഃ 
ശ്രുതയേ സര്‍വമിച്ഛതി. 
യസ്മിന്‍ സ ലീയതേശബ്ദ 
സ്തത്‌ പരം ബ്രഹ്മ ഗീയതേ 
സോ മൃതത്വായ കല്പതേ 


സോമൃതത്വായ കല്പതേ 


7-9. അതോടൊപ്പം “അ്‌ എന്ന അക്ഷരം ചന്ദ മണ്ഡല 


ത്തിന്റെ സമീപം നിലകൊള്ളുന്നതാണ്‌. സൂര്യമണ്ഡ ലത്തിന്റെ 


സ്വരൂപവുമാണ്‌. ചന്ദരസ്വരൂപമായ ഉകാരം. ഈ ഓങ്കാരത്തിന്റെ 


മധ്യത്തില്‍ നില കൊള്ളുന്നു. അതുപോലെ അഗ്നി സ്വരൂ 


പവും (ആ അഗ്നിയില്‍ പുകയെന്നതില്ല) മിന്നല്‍ പോലെ 


പ്രകാശിക്കുന്നതുമായ “മ' കാരം സ്ഥിതി ചെയ്യുന്നു. അവയെ 


ചന്ദ്രന്‍, സൂര്യന്‍, അഗ്നി ഈ മുന്നു മാത്രകളെന്നും മനസ്സി 


ലാക്കുക. ദീപശിഖയെന്നപോലെ ഇതിലും ശിഖയുണ്ട്‌. അത്‌ 


ഓങ്കാരത്തിന്റെ അവസാനഭാഗത്തുള്ള അര്‍ദ്ധമാധ്രയാണ്‌. 


10- 


11 രണ്ടാമത്തെത്‌ താമര വളയം പോലെ ദൃശ്യമാനമാണ്‌. 


അത്‌ നാസാര്രന്ധത്തില്‍ നിന്ന്‌ തേജോമയമായ സൂര്യമണ്ഡ 
ലത്തെ ഭേദിച്ച്‌ എഴുപത്തീരായിരം നാഡികള്‍ക്കു മുകളില്‍ 
സകല ജീവികള്‍ക്കും വരദാനം നല്‍കുമാറു നിലകൊള്ളു 
ന്നു. 12. മുമുക്ഷു മോക്ഷത്തോടടുക്കുമ്പോള്‍ ഓട്ടുമണിയില്‍ 
നിന്നെന്നപോലെ ഒരു ശബ്ദം മുഴങ്ങുന്നു. ഈ ഓങ്കാരത്തിന്‌ 
അതുപോലെയൊരു സ്വരൂപമാണെന്ന്‌ മനസ്സിലാക്കുക. അത്‌ 


വേദസ്വരൂപമാകുന്നു. അത്‌ കേള്‍ക്കാന്‍ സകലരുമാഗ്രഹിക്കു 
ന്നു. 13. യാതൊരുവനില്‍ ഈ ഓങ്കാരശബ്ദം ലീനമായിരി 
ക്കുന്നു. അയാളെ ബ്രഹ്മമെന്ന്‌ പറയാം. അയാള്‍ അമൃതത്വ 
പ്രാപ്തിക്കര്‍ഹനാണ്‌ എന്ന കാര്യത്തില്‍ സംശയത്തിനവകാ 


ശമില. 
൨ 


പ്രണവോപനിഷത്ത്‌ സമാപിച്ചു. 


പാ 


പ പ്രാണ്ടാണ്ട്‌്ദഹോതശ്രോപണുവഘത്തു? 


ശാന്തിപാഠം 


ഓം സഹനാവവതു സഹ ന ഭുനക്തു സഹ 
വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു 
മാവിദ്വിഷാവഹൈ 


പരബ്രഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. അത്‌ 
ഞങ്ങള്‍ രണ്ടുപേരും ഒരുമിച്ച്‌ ജീവിതം മുന്നോട്ടു നയിക്കാനി 
ടവരട്ടെ. ഞങ്ങള്‍ ഒരുമിച്ച്‌ കഴിവുകള്‍ നേടാനിടവരട്ടെ. ഞങ്ങ 
ളുടെ അധ്യയനം തേജസ്വിയാകട്ടെ. ഞങ്ങള്‍ അന്യോന്യം 
ദ്വേഷിക്കാനിടവരാതിരിക്കട്ടെ. 


1. അഥാതഃ സര്‍വോപനി,ത്സാരം സംസാരജ്ഞാനാ 
തീതം അന്നസൂത്രം ശാരീരം യജ്ഞം വ്യാഖ്യാസ്യാമഃ. 
അസ്മിന്നേവപുരുഷശരീരേ വിനാപൃഗ്നിഹോത്രേണ 
വിനാപി സാംഖ്യയോഗേനസംസാരവിമുക്തിര്‍ ഭവ 
തീതി സ്വേന വിധിനാ അന്നം ഭഉരണഓ നഇക്ഷിപ്യ 
യാ ഈൌഷധീഃ സോമ രാജ്ഞീരിതി തിസൃഭിരന്നപത 
ഇതി ദ്വാഭ്യാം അനുമന്ത്രയതേ യാഃ ഈഷധയഃ സോമ 
രാജ്ഞീര്‍ബഹ്വീഃ ശതവിചക്ഷണാഃ ബൃഹസ്പതിഃ 
പ്രസ്താഃ നോ മുഞ്ചന്‍ ത്വം ഹംസഃ 


അനന്തരം സകല ഉപനിഷത്തുകളുടെയും സാരഭൂതവും 
സാംസാരികജ്ഞാനാതീതവും അന്നസൂത്രവും ആയ ശാരീരി 
കയജ്ഞ ത്തെപ്പറ്റി പറയുന്നു. ഈ പുരുഷന്റെ ശരീരം 
അറിഞ്ഞു കഴിഞ്ഞാല്‍ അഗ്നിഹോത്രവിധി അവരുടെ വിധിയ 
നുസരിച്ച്‌ ഭൂമിയില്‍ നിര്‍മ്മിച്ച വേദിയില്‍ പച്ചക്കറി ചേര്‍ന്ന 
അന്നം നിക്ഷേപിച്ച്‌ മൂലത്തില്‍ സൂചിപ്പിച്ച മൂന്നു മ്ര്തങ്ങള്‍ 
കൊണ്ടും അന്നപതേ തുടങ്ങിയ രണ്ടു മന്ത്രങ്ങള്‍ കൊമ്ടും 
അഭിമന്ത്രിക്കണം. ക്രമേണ മേല്‍പറഞ്ഞ രണ്ടോ മുന്നോ ഴൃക്കു 
കള്‍ കൊണ്ട്‌ അതായത്‌ ബൃഹസ്പതി പ്രസൂതങ്ങളായ ഈഷ 
ധികള്‍ നമ്മേ പാപമുക്തരാക്കട്ടെ. എന്നര്‍ത്ഥം വരുന്ന ആ മന്ത്ര 
ങ്ങളാല്‍ പൂതമാക്കണം. 


2. യാ ഫലിനീഃ യാ അഫലാ അപുഷ്പാ യാശ്ചപു 
ഷ്പിണീഃ ബൃഹ സ്പതി പ്രസൂതാസ്താ നോ മുഞ്ചന്‍ 
ത്വം ഹസഃ 


ഫലമുള്ളതും ഫലമില്ലാത്തതും പുവുള്ളതും പുക്കളില്ലാ 
ത്തതും ബൃഹസ്പതി പ്രസൂതവുമായ ഓഷധികള്‍ നമ്മെ പാപ 
മുക്തരാക്കട്ടെ. 


3. ജീവലാം നവാരിഷാം മാ തേ ബധ്നാമ്യേഷധിം 
യാത ആയുരുപഹരാദപ രക്ഷാംസി പാതയാത്‌ 


4. അന്നപതേ അന്നസ്യ നേഹി ദ്വിപദേശ്ചതുഷ്പദേ 


5. യദന്നമദ്ഭിഃ ബഹുധാ വിരാദ്ധം രുദ്രൈ പ്രജഗ്ധം 
യദി വാ പിശാചൈഃ സര്‍വം തദീശാനോ അഭയം 
കൃണോതു ശിവമീശാനായ സ്വാഹാ 


ജീവലാം... എന്നു തുടങ്ങിയ മന്ത്രത്താലും അന്നപതേ 
എന്ന മന്ത്ത്താലും അഭിഷേകം ചെയ്യണം. മുകളില്‍ 
കൊടുത്ത അഞ്ചു മന്ത്രങ്ങള്‍ കൊണ്ട്‌ പിണ്ഡത്തില്‍ ജലത്താല്‍ 
അഭിഷേകം ചെയ്യുക. മന്ത്രം ചൊല്ലി അന്നം സ്പര്‍ശിച്ച്‌ വലതു 
കൈയില്‍ ജലമെടുത്ത്‌ മന്ത്രപൂര്‍വം പ്രോക്ഷണം ചെയ്യുക. 


6. അന്തശ്ചരസി ഭൂതേഷു ഗുഹായാം വിശ്വതോ 
മുഖഃ ത്വം യജ്ഞസ്ത്വം ബ്രഹ്മാ ത്വം രുദ്ര സ്ത്വം 
വിഷ്ണുസ്ത്വം വഷട്കാര ആപോ ജ്യോതിരസോ 
അമൃതം ബ്രഹ്മ ഭൂര്‍ഭുവഃ സുവരോം നമഃ 


സര്‍വവ്യാപിയായി നീ ജീവികളുടെ ഹൃദയഗഹ്വരത്തില്‍ 
സ്ഥിതി ചെയ്യുന്നു. നീ തന്നെ യജ്ഞം, നീ തന്നെ ബ്രഹ്മാവ്‌, 
നീ തന്നെ രുദ്രന്‍, നീ തന്നെ വിഷ്ണു, നീ തന്നെ വഷട്കാ 
രവും ജലവും ജ്യോതസ്സും രസവും അമൃതവും ബ്രഹ്മവും 
ഭൂര്‍ഭുവഃ സ്വഃ നിനക്ക്‌ നമസ്കാരം. 


I 


7. ആപഃ പൂനന്തു പൃഥിവീം പൃഥിവീ പൂതാപു 
നാതു മാം പുനന്തു ്രഹ്മണസ്പതിര്‍ബ്രഹ്മപൂതാ 
പുനാതു മാം യദുച്ഛിഷ്ടമഭോജ്യം യദ്വാ ദുശ്ചരിതം മമ 
സര്‍വം പുനന്തു തം ഹ്യാപോ ₹ സതാം ച പ്രതി 
ഗ്രഹം അമൃതമസ്യമൃതോപസ്തരണമസ്യമൃതം 
പ്രാണേ ജുഹോത്യമാശിഷ്യാന്നോ ! സി പ്രാണായ 
സ്വാഹാ. അപാനായ സ്വാഹാം, വ്യാനായ സ്വാഹാ 
സമാനായ സ്വാഹാ, ഉദാനായ സ്വാഹാ, ഇതി കനിഷ്ഠി 
കാംഗുല്യഠ അംഗുഷ്ഠറേന ച പ്രാണേ ജൂഹോമി, അനാ 
മികയാ അപാനേ മധ്യമയാ വ്യാനേന സര്‍വാഭിരു 
ദാനേ പ്രദേശിന്യാ സമാനേ. 


ജലമേ നീ പൃഥിവിയെ ശുദ്ധമാക്കുക. പരിശുദ്ധമാക്കപ്പെട്ട 
പൃഥിവി എന്നെ പരിശുദ്ധനാക്കട്ടെ. ബ്രഹ്മണസ്പതിയും പരി 
ശുദ്ധനാക്കട്ടെ. ്രഹ്മഭൂതമായ പൃഥിവി എന്നെ പുനീതനാക്ക 
ട്ടെ. ഉച്ചിഷ്ടവും അഭക്ഷ്യവും ദുശ്ചിതവുമായിട്ടുള്ള എന്റെ 
സര്‍വസ്വത്തെയും ജലം പരിശുദ്ധമാക്കട്ടെ. എന്റെ പാപം അക 
ലെയാക്കട്ടെ. ഇങ്ങനെ പ്രോക്ഷണം ചെയ്ത്‌ രണ്ടു തവണ അഭി 
ഷേകം നടത്തി ഇതു കൈകൊണ്ട്‌ വേദി തൊട്ട്‌ വലതുകൈയി 
ലെടുത്ത്‌ അമൃതമസ്തത്വമൃതോപസ്തരണമസി എന്നുച്ചരിച്ച്‌ 
അത്‌ പാനം ചെയ്ത്‌ അമൃത പ്രാണേ ഹോമ്യമാശിഷ്യന്നോസി 
എന്ന്‌ പറഞ്ഞ്‌ അമൃത പ്രാണേ ഹോമ്യമാസിഷ്യന്നോസി എന്ന്‌ 
പറഞ്ഞ്‌ അമൃത തുല്യവും ഹോമയോഗ്യവുമായ വസ്തു നീ 
ആസ്വദിച്ചിട്ടുണ്ടെന്നു കരുതി പ്രാണനില്‍ ആഹുതി ചെയ്യുക. 
പ്രആണന്‍ അപാനന്‍, ഉദാനന്‍, സമാനന്‍, വ്യാനന്‍ തുടങ്ങി 
യവർ ഈ ആഹുതികളെ പ്രാപിക്കട്ടെ. ബ്രഹ്മത്തിൽ എന്റെ 
ആത്മാവ്‌ അമൃതത്വം ആസ്വദിക്കട്ടെ. 


ചെറുവിരല്‍ തള്ളവിരല്‍ ഇവയാല്‍ പ്രാണനിലും മോതി 
രവിരല്‍ അപാനനിലും നടുവിരല്‍ കൊണ്ട്‌ ഉദാനനിലും 
ചൂണ്ടാണി വിരലാല്‍ സമാനനിലും ആഹുതി ചെയ്യുന്നതായി 
സങ്കല്പിക്കണം. 


8. തൂഷ്ണിമേകാമേക ജഷാ ജൂഹോതി ദ്വേ ആഹ 
വനീയേ ഏകാം ദക്ഷിണാഗ്ന ഏകാം ഗാര്‍ ഹപത്യേ 
ഏകാം സര്‍വ്പ്രായശ്ചിത്തിയേ അഥാപിധാനമന്ധ്യ 
മൃതത്വായോപ സ്പൃശ്യ പൂനരാദായ പുനരുപസ്പ്ൃ 
ശേത്‌ സവ്യേ പ്രാണാവാപോ ഗൃഹീത്വാ ഹൃദയമന്വാ 
ലഭ്യ ജപേത്‌. പ്രാണോ [ ഗ്നി പരമാത്മാ പഞ്ചവായു 
ഭിരാവൃതഃ അഭയം സര്‍വ ഭൂതേഭ്യോഃ ന ഭവേദഹം 
കദാചനേതി. 


മൌനിയായി ഒരു ആഹുതി പ്രദണായ സ്വാഹാ എന്ന ജുക്കു 
കൊണ്ടും അപാനായ സ്വാഹാ എന്ന്‌ ഈ രണ്ട്‌ ആഹവനീയ 
ത്തിലും ഒന്ന്‌ ദക്ഷിണാഗ്നിയിലും ഒന്ന്‌ ഗാര്‍ഹത്യാഗ്നിയിലും 
ഒന്ന്‌ സര്‍വവപ്രായശ്ചിത്താഗ്നിയിലും ഹോമിക്കണം. ഇങ്ങനെ 
അഞ്ച്‌ ആഹുതികള്‍ക്ക്‌ ശേഷം നിയമാനുസാരം ആഹുതി 
ശിഷ്ടം ഭക്ഷിച്ച്‌ അഥ പുരസ്താദ്‌ ഹോപരിഷ്ടാച്ച അദ്ഭിഃ പരിദ 
ധാതി ഇന്ന ശ്രുതിയനുശരിച്ച്‌ അഭിധാന സ്വരൂപം അമൃതത്തിന്‌ 
സ്പര്‍ശിച്ച്‌ ഗ്രഹിച്ച്‌ ഹൃദയത്തിനടുത്ത്‌ കൈവെച്ച്‌ ജപിക്കുക. 
അഗ്നി മുഖ്യപ്രാണന്‍ തന്നെയാണ്‌ എനിക്ക്‌ പ്രാണികളില്‍ 


നിന്ന്‌ അഭയം തരണം എനിക്ക്‌ ഒരിക്കലും അവയില്‍ ee 
ഭയം ഉണ്ടാകാനിടയാകരുത്‌. 


രണ്ടാം ഖണ്ഡം 


1. വിശ്വോ ₹ സി വൈശ്വാനരോ വിശ്വരൂപം ത്വയാ 
ധാര്യതേ ജായമാനം വിശ്വം സ്വാഹുതയഃ സർവാ യത്ര 
ബ്രഹ്മാ അമൃതോ ! സി മഹാനവോ ദയം പുരുഷോ 
യോ അംഗുഷ്ഠഗ്രേ പ്രതിഷ്ഠിതഃ തമദ്ഭിഃ പ്രതിഷി 
ഞ്ചാമി സോ സ്യാന്തേ അമൃതാ യാവൃതയോ f 
നാവിത്യേഷാ ഏവാത്മാ. ധ്യായതേ 1! ഗ്നിഹോശ്രം 
ജൂഹോമീതി സർവേഷാമേവ സുനിര്‍ഭവതി അഥ 
യജ്ഞപരിവൃത ആഹു തീര്‍ ഹോമയതി സ്വേശരീരേ 
യജ്ഞം പരിവര്‍ത്തയാമീതി 


മുഖ്യമായ പ്രാണ, വൃഷ്ടിയെന്നു സമഷ്ടിയെന്നു ഉപാധി 
ഭേദത്താല്‍ നീ തന്നെയാണ്‌ വിശ്വൈശ്വനരന്‍ നീ തന്നെ വിശ്വ 
രൂപത്തെ ധരിക്കുന്നു. ്രഹ്മാവൃത സ്വരൂപത്തില്‍ നിന്നില്‍ 
നിന്നും ഉണ്ടായിട്ടുള്ള വിശ്വം തുരീയാഗ്നിയില്‍ സകല ആഹു 
തികളോടുമൊപ്പം വിലയിക്കുന്നു. ബാഹ്യാത്മാവ്‌ ചേഷ്ടാവിശേ 
ഷങ്ങളെ കൊണ്ട്‌ ഈവ ധ്യാനിക്കണം. ഈ പുരുഷന്‍ ദിവ 
സവും പ്രാണാഗ്നി ഹോമം ചെയ്യുന്നു. കാരണം പരമാത്മാവായ 
നിന്നെ സകലരും പുത്രനെപ്പോലെ സംരക്ഷിക്കുന്നു. അതു 
കൊണ്ട്‌ നീ സകലരുടെയും പുത്രനാണ്‌. നീ നിന്റെ ഈ ലോകാ 
ഹുതികളെ ഹോമിക്കുന്നു. സ്വന്തം ശരീരത്തില്‍ യജ്ഞത്തെ 
പരിവര്‍ത്തനം ചെയ്യുന്നു. 


2. ചത്വാരോ f ഗ്നയസ്തേ കിം നാമധേയാഃ ത്ര 
സൂര്യോഗ്നിര്‍ നാം സൂര്യമണ്ഡലാകൃതിഃ സഹ സ്ര 
രശ്മി പരിവൃതഃ ഏകര്‍ഷിര്‍ഭൂത്വാ മൂർധ്നി തിഷ്ഠതി 
യസ്മാദുക്തഃ 


ശരീരത്തില്‍ അത്യന്തം സൂക്ഷ്മങ്ങളായ നാല്‍ നിര്‍വൃത്യ 
ഗ്നികളുണ്ട്‌ അവയെല്ലാം അര്‍ദ്ധമാത്രകള്‍ മാത്രമാണ്‌. ഈ നാല്‌ 
അഗ്നികളിലും സൂര്യാഗ്നി എന്നു പേരുള്ള സൂര്യമണ്ഡലാക്യ 
തിയിലുള്ള അഗ്നി ഏറെ തേജസ്സുള്ള ആയിരം രശ്മികളോടു 
കൂടിയ വ്യാപകരൂപത്തോടെ ശിരസ്സില്‍ സ്ഥിതി ചെയ്യുന്നു. 


3. ദര്‍ശനാഗ്നിര്‍ നാമ ചതുരാകൃതിരാഹവനീയോ 
ഭൂത്വാ മുഖേ തിഷ്ഠതി. ശരീ രോ! ഗ്നിര്‍ നാമ ജരാ 
്രണുദാഹവിരവസ്കന്ദതി അര്‍ദ്ധ ചന്ദ്രാകൃതി ദാക്ഷി 
ണആഘഅനഇറഅഞഭൂത്വാ ഹൃദയേ തിഷ്ഠതി തത്ര 
കോഷ്ഠാഗ്നിര്‍ നാമാശിതഃ പീതലീഡഖാദിതാനി സമ്യ 
ഗ്വൃഷ്ട്യാം ശ്രപയിത്വാ ഗാര്‍ഹപത്യോ ഭൂത്വാ നാഭ്യാം 
തിഷ്ഠതി. പ്രായശ്ചിത്തയസ്ത്വധസ്താത്തിര്യക്‌ 
തിസ്രോ ഹിമാംശുഃ പ്രഭാഭിഃ പ്രജനനകര്‍മ്മാ 


ജീവാത്മാവ്‌ സര്‍വജ്ഞനായ ഈശ്വരന്റെ രൂപത്തില്‍ 
കാണപ്പെടുന്നു. അക്കാരണത്താല്‍ അതിനെ ദര്‍ശനാഗ്നി എന്ന്‌ 
പറയുന്നു. അത്‌ ബീജം വിരാട്‌ മുതലായ നാല്‌ ആകൃതിയോ 
ടുകൂടിയ ആഹവനീയാഗ്നിയായി മുഖത്ത്‌ സ്ഥിതി ചെയ്യുന്നു. 
സ്ഥൂലശരീരത്തെ ദഹിപ്പിക്കുന്ന ശരീരാഗ്നി സ്ഥൂലശരീരത്തെ 


P 


ആശ്രയിച്ചിരിക്കുന്ന ജരാദികളാല്‍ ക്ഷീണിച്ചു പോകും. അത്‌ 
സ്ഥൂലപ്രപഞ്ചമാകുന്ന ഹവസ്സിനെ ഗ്രസിക്കുന്ന. അത്‌ അര്‍ദ്ധ 
ചന്ദ്രകൃതിയുള്ള ദക്ഷിണാഗ്നിയായി എല്ലാ ജീവികളുടെയും 
ഹൃദയത്തില്‍ സ്ഥിതി ചെയ്യുന്നു. കോഷ്ഠാഗ്നി ഭക്ഷിച്ചതും 

കുടിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ വസ്തുക്കളെയും നല്ല 

പോലെ പചിപ്പിച്ച്‌ ഗാര്‍ഹപത്യരൂപത്തില്‍ നാഭിസ്ഥാനത്ത്‌ നില 
കൊള്ളുന്നു. ഹിത്തോപാധി സ്വരകൂപമായി വിരട്‌ മുതലായ 

വക്കു താഴെയായി പ്രതിഷ്ഠിതമായ ജാഗ്രത്വപ്നസുഷുപ്താ 
വസ്ഥാപ്രകാശിതമായ ചിദ്രൂപമായ ചന്ദ്രന്‍ എല്ലാത്തിനും പ്രഭു 
വാണ്‌. സകലതിന്റെയും പ്രജനനകര്‍ത്താവുമാണ്‌. 


മൂന്നാം ഖണ്ഡം 


1. അസ്യ ശരീരയജ്ഞസ്യ യുപരശനാശോഭിതസ്യ 
തസ്യ കോ യജമാനഃ കാ പത്നീ കേ ദ്ൃത്വിജഃ കേസ 
ദസ്യാഃ കാനി യജ്ഞപാത്രാണി കാനി ഹവീംഷി കാ 
വേദിഃ കോത്തരവേദിഃ കോ ദ്രോണ കലശഃ കോരഥഃ 
കഃ പശുഃ കോ! ധ്വര്യുഃ കോ ഹോതാ കോ ബ്രാഹ്മ 
ണോച്ഛംസീ, കഃ പ്രതി പ്രസ്ഥാതാ കഃ പ്രസ്തോതോ 
കോ മൈത്രവരുണഃ ക ഉദ്ഗാതാ കാ ധാരാപോതാ 
കേ ദര്‍ഭാഃ കഃ ്രുവഃ കാജ്യസ്ഥാലീ, കാവാധാരാ, 
കാവാജ്യഭാഗന കേ പ്രയാജാകേ അനുയാജാ 
കേഡാകഃ സൂക്തവാകഃ കാ ശംയുവാകഃ കാ 
ഹിംസാ, കേ പത്നീ സംയാജാഃ കോ യുപഃ കാ രശനാ 
കാ ഇഷ്ടയ കാ ദക്ഷിണാ കിം അവഭൃഥമിതി. 


യൂപരശനാശോഭിതമായ ഈ ശരീരയജ്ഞത്തിന്റെ യജ 
മാനനാര്‍? പത്നി ഭൂത്വിക്കുകള്‍ സദസ്യന്മാര്‍ ഇവര്‍ ആരാണ്‌? 
യജ്ഞപാത്രങ്ങള്‍ ഏതെല്ലാം? ഹവിസ്സുകളെന്തെല്ലാം? വേദി 
ഏത്‌? ഉത്തരവേദിയേത്‌? ഏതാണ്‌ ദ്രോണകശം? എന്താണ്‌ 
രഥം? ഏതാണ്‌ പശു? ആരാണ്‌ അധ്വര്യൂ? ആരാണ്‌ ഹോതാവ്‌? 
ആരാണ്‌ പ്രസ്തോതാവ്‌? ആരാണ്‌ മൈത്രവരുണന്മാര്‍? ആരാണ്‌ 
ധാരാപോതാ? എന്താണ്‌ ദര്‍ഭ? എന്താണ്‌ സ്രുവം? എന്താണ്‌ 
ഘൃതപാത്രം? എന്താണാധാരം? എന്താണാജ്യഭാഗം? എന്താണ്‌ 
പ്രയോജം? ഏതാണ്‌ വാക്ക്‌? എന്താണ്‌ അഹിംസ? ആരാണ്‌ 
പത്നി സംയോജം? എന്താണ്‌ യുപം? എന്താണ്‌ രശന? 
എന്താണ്‌ ഇഷ്ടികള്‍? എന്താണ്‌ ദക്ഷിണ? എന്താണ്‌ അവഭൃഥ 
സ്നാന? 


നാലാം ഖണ്ഡം 


അസ്യ ശരീര യജ്ഞസ്യ യുപരശനാ ശോഭിത 


സ്യാത്മാ യജമാനഃ ബുദ്ധിഃ പത്നീ വേദഃ മഹര്‍ത്വി K 
അഹം കാ രോ! ധ്വര്യുഃ ചിത്തം ഹോതാ പ്രാണോ 
ബ്രഹ്മണച്ഛംസി അപാനഃ പ്രതി പ്രസ്ഥാതാ വ്യാനഃ 
്രസ്തോതാ സമാനോ മൈത്ാ വരുണഃ ഉദാനഃ 
ഉദ്ഗാതാ ശരീരം വേദിഃ നാസികാ ഉത്തരവേദിഃ മൂര്‍ധാ 
ദ്രോണകലശഃ പാദോ രഥംഃ ദക്ഷിണ ഹസ്തഃ സ്രുവഃ 
സവ്യഹസ്തഃ ആജ്യസ്ഥാലീ ശ്രോത്രേ ആധാര 
ചക്ഷുഷീ ആജ്യഭാഗ, ഗ്രീവാ ധാരാപോതഃ തന്മാ 
ത്രാണി സദസ്യാഃ മഹാഭൂതാനി പ്രയാജഃ ഭൂതാന്യ 
നുയാജാഃ ജിഹ്വാ ഇഡാ ദന്തോഷ്ഠാ സൂത്രവാകഃ 
താലു സുയുപാകഃ സ്മൃതിര്‍ ദയാ, ക്ഷാന്തിരഹിംസാ, 
പത്നീ സംയോജാ ഓങ്കാരോയുപഃ ആശാ രശയാ 
മനോ രഥഃ കാമഃ പശുഃ കോശാഃ ദര്‍ഭാഃ ബുധീന്ദ്രി 
യാണി യജ്ഞപാത്രാണി കര്‍മ്മേന്ദ്രിയാണി ഹവീംഷി 
അഹിംസാ ഇഷ്ടയഃ ത്യാഗോ ദക്ഷിണ അവഭൃഥഃ മര 
ണാത്‌ സര്‍വാഹൃസ്മിന്‍ ദേവതാശരീരേ നിഃ സമാ 
ഹിതാ വാരണ സ്യാം മൃതോ വാപി ഇമാം വാ 
ബ്രഹ്മയഃ പരേത്‌ ഏകേന ജന്മനാ ജന്തുര്‍ മോക്ഷം 
പ്രാപ്നു യാദിതി മോക്ഷം ച പ്രാപ്നുയാദിത്യുപനി 
ഷത്ത്‌. 

ആാവാണ്‌ ശരീരയജ്ഞത്തിന്റെ യജമാനന്‍ ബുദ്ധി 
പത്നിയും വേദങ്ങള്‍ മഹാന്മാരായ ജത്വിക്കുകളും അഹങ്കാര 
തത്വം അധ്വര്യുവും ചിത്തം ഹോതാവും പ്രാണന്‍ ബ്രഹ്മണ 
ച്ുംസിയും അപാനന്‍ പ്രതിപ്രസ്തോതാവും വ്യാനന്‍ പ്രസ്തോ 
താവും ഉദാനന്‍ ഉദ്ഗാതാവും സമാനന്‍ മൈത്രവരുണന്മാരും 
ശരീരം വേദിയും നാസിക അന്തര്‍വേദിയും ശിരസ്സ്‌ ദ്രോണേ 
കലശവും പാദം രഥവും വലതുകൈ സ്രുവവും ഇടത്തുകൈ 
ഘൃതപാത്രവും കര്‍ണ്ണം ആധാരവും കണ്ണ്‌ ആജ്യഭാഗവും 
കഴുത്ത്‌ ധാരയും അഞ്ചു തന്മാത്രകള്‍ ഹോതാവും പഞ്ചമഹാ 
ഭൂതങ്ങള്‍ സദസ്യരും ഗുണം പ്രയാജവും അനുയാജവും നാക്ക്‌ 
ഇഡയും പല്ലും ചുണ്ടും സുക്തവാക്കും താലുശംയോര്‍വാ 
കവും സ്മൃതിദായയും ശാന്തി അഹിംസയും പത്നി സംയാ 
ജവും ഓകാരം സ്തംഭവും ആശരശനയും മനസ്സ്‌ രഥവും കാമം 
പശുവും കാലം ദര്‍ഭകളും ബുദ്ധീന്ദ്രിയങ്ങള്‍ യജ്ഞ പാത്രങ്ങളും 
കര്‍മ്മേന്ദ്രിയങ്ങള്‍ ഹവിസ്സും അഹിംസ ഇഷ്ടികയും ത്യാഗം 
ദക്ഷിണയും മൃത്യു അവ ഭൃഗസ്നാനവുമാകുന്നു. കാശിയില്‍ 
വെച്ച്‌ ശരീരനാശം സംഭവിക്കുകയോ ഇത്‌ പടിക്കുകയോ 
ചെയ്താല്‍ ഒരേ ഒരു ജന്മം കൊണ്ടു തന്നെ അയാള്‍ക്ക്‌ ചിത്ത 
ശുദ്ധികരമായ ജ്ഞാനവും മോക്ഷവും ലഭിക്കും. 


പ്രാണാഗ്നിഹോത്രോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


K 


പ ഞബ്്ൃഹവ്യഷചോപണ്ഷത്ത്‌ ൦ 
യ 


ശാന്തിപാഠം 


ഓം വാങ്‌ മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ വാചി 
പ്രതിഷ്ഠിതമാവിരാവീര്‍മ ഏധി വേദസ്യ വ 
ആണീസ്യഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധിതേ 
നാഹോരാത്രാത്സംദധാമി ഭൂതം വദിഷ്യാമി 1 സത്യം 
വദിഷ്യാമി 1 തന്മാമവതു 1 തദ്‌ വക്താരമവതു 1 
അവതു മാം അവതു വക്താരമവതു വക്താരം ഓം 


ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കട്ടെ. മനസ്സ്‌ 
വാക്കില്‍ സ്ഥിരമായിരിക്കട്ടെ. സ്വയം പ്രകാശാത്മാവേ, എന്റെ 
മുന്നില്‍ അങ്ങ്‌ പ്രത്യക്ഷമാകണമേ. വാങ്മനസ്സുകളെ നിങ്ങ 
ള്‍ എന്റെ വേദജ്ഞാനത്തിന്നാധാരമാണ്‌. അതിനാല്‍ എന്റെ 
വേദാധ്യായനം നശിപ്പിക്കരുത്‌. ഈ അധ്യയനത്തില്‍ തന്നെ 
യാണ്‌ ഞാന്‍ രാവും പകലും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്‌. 
ഞാന്‍ ജുതം പറയും സത്യം പറയും എന്നെ രക്ഷിക്കുക. വക്താ 
വിനെ രക്ഷിക്കുക. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം ദേവീ ഹി ഏകാഗ്ര അസീത്‌ സൈവ ജഗദ 
ണ്ഡമസൃജത്‌ കാമലേതി വിജ്ഞായതേ ശൃംഗാരക 
ലേതി വിജ്ഞായതേ തസ്യാ ഏവ ബ്രഹ്മാ അജീജ 
നത്‌ വിഷ്ണുരജീജനത്‌ രുദ്രോജീജനത്‌ സര്‍വേ മരുദ്‌ 
ഗണാ അജീജനത്‌ ഗന്ധര്‍വാപ്സരസഃ കിംനരാ വാദി 
തദവാദിനഃ സമന്താദജീജനന്‍ ഭോഗ്യമജീജനത്‌ സര്‍വ 
മജീനനത്‌ സര്‍വംശാക്ത മജീജനത്‌ അണ്ഡജം 
സ്വേദജം ഉദ്ഭിജം ജരായുജം യത്‌ കിം ചൈതത്‌ പ്രാണി 
സ്ഥാവരജംഗമം മനുഷ്യമജീജനത്‌. 


ദേവി ഏറ്റവുമാദ്യം ജനിച്ചു. ദേവി തന്നെ ജഗദണ്ഡത്തെ 
സൃഷ്ടിച്ചു, ദേവിതന്നെ കാമകല, ശൃംഗാര കലയെന്നു ത്ര 
ഹ്മാവും വിഷ്ണുവും രുദ്രനും ജനിച്ചു. ദേവിയില്‍ നിന്നും 
പ്രസിദ്ധിയാര്‍ജ്ജിച്ചതും ദേവിതന്നെ. ദേവിയില്‍ നിന്ന്‌ സര്‍വ 
മരുത്തുക്കളും ഗന്ധര്‍വന്മാരും അപ്സരസുകളും കിന്നര 
ന്മാരും ജനിച്ചു. ദേവി തന്നെയാണ്‌ എല്ലാ ഭോഗസാമഗ്രി 
കള്‍ക്കും കാരണഭൂതയായിട്ടുള്ളത്‌ എല്ലാം ദേവിയാല്‍ സൃഷ്ടി 
ക്കപ്പെട്ടു. അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജം, ചൈത 
ന്യവത്തായ സമസ്ത്രപാണിവര്‍ഗ്ഗം, സ്ഥാവരജംഗമ വ്യൂഹം, 
മനുഷ്യവര്‍ഗ്ഗം എല്ലാം ദേവി ജനിപ്പിച്ചു. 


2. സൈഷാ അപരാ ശക്തിഃ സൈഷാ ശാംഭവിവി 
ദ്യാ, കാദിവിദ്യേതി വാ, ഹാദിവിദ്യേതി വാ, സാദി 
വിദ്യേതി വാ, രഹസ്യം ഓമോം വാചി പ്രതിഷ്ഠാ. 
സൈവ പുരത്രയം ശരീരത്രയം വ്യാപ്യ ബഹിരന്തര 


വഭാവസയന്തീ ദേശകാലവസ്തു അന്രസംഗാന്‍ മഹാ 
ത്രിപുരസുന്ദരീ വൈ പ്രത്യക്‌ ചിതിഃ 


ദേവിയെത്തന്നെയാണ്‌ അപരാശക്തിയെന്നു ശാംഭവീ 
വിദ്യയെന്നു രഹസ്യം രൂപിണി എന്നും പറയുന്നത്‌. ദേവി 
തന്നെയാണ്‌ പ്രണവത്തെ പ്രതിപാദിക്കുന്ന അക്ഷരതത്വം, പ്രണ 
വസ്വരൂപിണിയും എല്ലാ പാണികളെയും വാക്കില്‍ ഒതുക്കി 
യവളും ദേവിതന്നെ. ദേവി തന്നെയാണ്‌ ജാഗ്രത്‌ സ്വപ്നസു 
ഷ്യപ്ത്യത്മകമായ മൂന്ന്‌ അവസ്ഥയിലും സ്ഥൂലം സൂക്ഷ്മം 
കാരണം എന്നീ ശരീര ത്രയത്തിലും വ്യാപിച്ച്‌ അവയെ പ്രകാ 
ശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്‌. ദേശം കാലം വസ്തു എന്നിവ 
യുടെ സീമയ്ക്കുള്ളില്‍ വസിക്കുന്നു. മഹാത്രിപുരസുന്ദരി 
യായ ദേവി ഓരോ ജീവിയിലും ചൈതന്യം അരുളുന്നു. 


3. സൈവാത്മാ തതോ ന്യദസത്യമനാത്മാ അത 
ഏഷ ബ്രഹ്മസംവിത്തിര്‍ഭാവാഭാവകലാ വിനിര്‍മുക്താ 
ചിദ്വിദ്യാ അദ്വിതീയത്രഹ്മസംവിത്തിഃ സച്ചിദാനന്ദ ലഹ 
രീ, മഹാത്രിപുരസുന്ദരീ, ബഹിരന്തരനുപ്രവിശ്യ സ്വയ 
മേകൈവ വിഭാതി യദസ്തി സന്മാത്രം യദ്‌ വിഭാതി 
ചിന്മാത്രം യത്‌ പ്രിയമാനന്ദം തദേതത്‌ സര്‍വാകാരാ 
മഹാത്രിപുരസുന്ദരീ ത്വം ചഹം ച സര്‍വം വിശ്വം 
സര്‍വ ദേവതാ ഇതരത്‌ സര്‍വം മഹാ ത്രിപുര സുന്ദരീ 
സത്യമേകം ലളിതാഖ്യം വസ്തുതദദ്വിതീയമഖ 
ണ്ഡാര്‍ത്ഥം പരം്രഹ്മ. 


ദേവിയെ തന്നെയാണ്‌ ആത്മാവെന്ന്‌ പറയുന്നത്‌. ദേവി 
ഒഴികെ എല്ലാം അസത്യവും അനാത്മവുമാണ്‌. ദേവി പരബ്ര 
ഹ്മാത്മക ബോധം നിര്‍മ്മിക്കുന്ന വിദ്യാശക്തിയാണ്‌. ദേവി 
ബ്രഹ്മജ്ഞാനം നല്കുന്നു. ദേവി സച്ചിദാനന്ദ സ്വരൂപിണിയാ 
ണ്‌. ദേവി ഓരോ വസ്തുവിന്റെയും ഉള്ളിലും പുറത്തും വ്യാപി 
ചിരിക്കുന്നു. ദേവിയുടെ അസ്തി ഭാതി പ്രിയ എന്നീ മൂന്നു രൂപ 
ങ്ങലും സച്ചിദാനന്ദ്രപബോധകമാകുന്നു. ഇങ്ങനെ ത്രിപുരസു 
ന്ദരീദേവി സമസ്തസ്ഥലപദാര്‍ത്ഥങ്ങളിലും അധിഷ്ഠിതയായി 
രിക്കുന്നു. നീയും ഞാനും ദേവന്മാരും സകല പ്രപഞ്ചവും 
ശേഷനും എല്ലാം ദേവി തന്നെയാണ്‌. ദേവി തന്നെ ലളിതമാത്രം, 
സത്യം ദേവി തന്നെയാണ്‌ പരബ്രഹ്മം ദേവിതന്നെയാണാ 


4. പഞ്ചരൂപ പരിത്യാഗാ- 

ദസ്വരൂപ പ്രഹാണതഃ I 

അധിഷ്ഠാനാം പരം തത്വ- 

മേകം സച്ഛിഷ്യതേ മഹത്‌ 1 

അസ്തി, ഭാതി, പ്രിയം, നാമം, രൂപം എന്നീ അഞ്ചുരൂപ 
ങ്ങളെയും പരിത്യജിക്കുകയും സ്വസ്വരൂപത്തെ വെടിയാതിരി 


ക്കുകയും ചെയ്താല്‍ പിന്നെ അവശേഷിക്കുന്ന സത്തയെ പര 
മതത്വമെന്ന്‌ പറയുന്നു. 


P 


ff 


5. പ്രജ്ഞാനം ബ്രഹ്മതിവാ അഹം ബ്രഹ്മാസ്മീതി 
വാ ഭാഷ്യതേ തത്ത്വമസീത്യേവ സംഭാഷ്യതേ. അയ 
മാത്മാ ബ്രഹ്മേതി വാ ബ്രഫ്മവാഹമസ്മീതി വാ യേ 
f ഹ മസ്മീതി വാ സോ f ഹമസ്മിതി വാ യാ 
ഭാഷ്യതേ സൈഷാ ഷോഡശീ ശ്രീവിദ്യാ പഞ്ചദശാ 
ക്ഷരീ ശ്രീമഹാത്രിപുരസുന്ദരീ ബാലാംബികേത ബഗ 
ലേതിവാ മാ തംഗീതി സ്വയംവരകല്യാണീതി ഭുവനേ 
ശ്വരീതി ചാമുണ്ഡേതി, ചണ്ഡേതി, വാരാഹീതി, തിര 
സ്കരണീതി രാജമാതാംഗീതി, ശുകശ്യാമളേതി വാ, 
ലഘുശ്യാമളേതി വാ, അശ്വാരൂഡേതി വാ, പ്രഥഅയ 
ആഘണഇറആ ധുമാവതി സാവിത്രീ, സരസ്വതീ ബ്രഹ്മാ 
നന്ദകലേതി, ടൂചോ അക്ഷരേ പരമേ വ്യോമന്‍ 
യസ്മിന്‍ ദേവാ അധിവിശ്വേ നിഷേദുഃ യസ്തന്ന വേദ 
കിമൃചാ കരിഷ്യതി യ ഇത്തദ്വിദുസ്ത ഇമേ സമാസതേ 
ഇത്യുപനിഷത്‌. 


പ്രജ്ഞാനം തന്നെയാണ്‌ ബ്രഹ്മം, ഞാന്‍ തന്നെ ബ്രഹ്മം 


എന്നീ മഹാകാവ്യങ്ങളാല്‍ ആ പരമ തത്വം വ്യക്തമാക്കപ്പെടു 
ന്നു. അത്‌, നീ, ഞാന്‍, എന്നെല്ലാം പറയുമ്പോള്‍ അതിനെത്ത 
ന്നെയാണ്‌ നാം പ്രകടമാക്കുന്നത്‌. അത്‌ ഏതാണോ അതു തന്നെ 
ഞാന്‍. അതും ഞാന്‍ തന്നെ. ബ്രഹ്മവും ഞാന്‍ തന്നെ. 
ആത്മാവും ബ്രഹ്മമാണ്‌. പതിനഞ്ച്‌ അക്ഷരം ചേര്‍ന്ന ആ 
ദേവിക്ക്‌ ബാലാംബിക, ബഗള, മാതംഗി, സ്വയംവരകല്യാണി, 
ഭുവനേശ്വരി, ചാമുണ്ഡി, ചണ്ഡ, വാരാഹീ, തിരസ്കരിണീ, രാജ 
മാതംഗി, ശുകശ്യാമള, ലഘുശ്യാമള, അശ്വാരൂഡ, പ്രത്യംഗി 
ര, ധുമാവതി, സാവിത്രി, സരസ്വതി, ബ്രഹ്മാനന്ദകല എന്നീ നാമ 
ങ്ങളുണ്ട്‌. അവിനാശിയായ ആകാശത്തില്‍ സകലദേവന്മാരും 
നിവസിക്കുന്നു. ആ പരമാകാശത്തില്‍ ജതുക്കളും അധിവസി 
ക്കുന്നു. ആ പരമാകാശത്തെപ്പറ്റി വേണ്ട പോലെ ധരിക്കാന്‍ ശ്രമി 
ക്കാത്തവന്‌ കേവലം ടൂക്കുകള്‍ പഠിക്കുന്നതു കൊണ്ട്‌ ഒരു 
പ്രയോജനവുമില്ല. അത്‌ ശരിക്ക്‌ മനസ്സിലാക്കുന്നവന്‌ മാത്രമേ 
പരമാകാശത്തില്‍ ശാശ്വതനിവാസം ലഭിക്കുകയുള്ളൂ. 


ബഹ്വൃചോപനിഷത്ത്‌ സമാപിച്ചു. 


Rn 


പ ബേഛമബ്ച്സ്ദുപങ്എത്ത്‌ ൭ 
RR ഈഓഈOCഹP_/ഐ൬േ_േ—_—ഐെഈPP'ഘEPEZL~-EI 


ശാന്തിമന്ത്രം 


ഓം. സഹനാവവതു. സഹനനഭുനക്തു. 
സഹവീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമ 
സ്തു. മാ വിദ്വിഷാ വഹൈ. ഓം. ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ. 


പരബ്രഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും രക്ഷിക്കുമാറാകട്ടെ. 
ഞങ്ങള്‍ ഒരുമിച്ച്‌ ജീവിതത്തില്‍ മുന്നോട്ട പോകുമാറാകട്ടെ. 
ഒരുമിച്ച്‌ ജീവിതത്തില്‍ മുന്നോട്ടു പോകുമാറാകട്ടെ. ഒരുമിച്ച്‌ 
ഈര്‍ജ്ജസ്വലത നേടട്ടെ. ഞങ്ങളുടെ അധ്യയനം തേജോമയ 
മാകട്ടെ. ഞങ്ങള്‍ അന്യോന്യം വിദ്വേഷം വഹിക്കാന്‍ ഇടയാകാ 
തിരിക്കട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. മനോ നി ദ്വിവിധം പ്രോക്തം ശുദ്ധം ചാശുദ്ധമേവ ച 
അശുദ്ധം കാമസങ്കല്പം ശുദ്ധം കാമവിവര്‍ജ്ജിതം 
2. മന ഏവ മനുഷ്യാണാം കാരണം 
ബന്ധ മോക്ഷയോഃ 


ബന്ധായ വിഷയാസക്തം മുക്കതൈ്യൈ നിര്‍വിഷയം 
സ്മൃതം 


3. യതോനിര്‍വിഷയ സ്യാസ്്യ മനസോമുക്തി 
രിഷ്യതേ 


തസ്മാന്നിര്‍വിഷയം നിത്യം മനഃ കാര്യം 
മുമുക്ഷുണാ 


4. നിരസ്തവിഷയാസംഗം സനിരുദ്ധം മനോ ഹുദി 


യദാ യാത്യുന്മനീഭാവം തദാ തത്‌ പരമം പദം 


5. താവദേവ നിരോദ്ധവ യാവദ്‌ ഹൃദി ഗതം ക്ഷയം 


ഏതദ്‌ ജ്ഞാനം ചമോക്ഷം ച അതോന്യോ 
ശ്രസ്ഥവിസ്തരം 


1......5. ശുദ്ധമെന്നും, അശുദ്ധമെന്നും, മനസ്സ്‌ രണ്ടു 
്രകാരത്തിലുണ്ട്‌. വിഷയങ്ങളാലും അഭിലാഷങ്ങളാലും 
സങ്കല്പങ്ങള്‍ ഉത്ഭവിക്കുന്നതാണ്‌ മനസ്സ്‌. ഇച്ഛകള്‍ 
ഉയരാതിരിക്കുന്നതാണ്‌ ശുദ്ധാമയ മനസ്സ്‌. ബന്ധനത്തിലും 
അതുപോലെ തന്നെ മോക്ഷത്തിനും കാരണമായി വര്‍ത്തി 
ക്കുന്നത്‌ മനസ്സു തന്നെയാണ്‌. വിഷയങ്ങളില്‍ ആസക്തമായ 
മനസ്സിനാല്‍ ബന്ധനം സംഭവിക്കുന്നു. വിഷയങ്ങളുടെ 
അഭാവമാര്‍ന്ന്‌ മനസ്സിന്‌ മോക്ഷം സിദ്ധിക്കുന്നു. വിഷയ 
സങ്കല്പ രഹിതമായിരിക്കുമ്പോഴാണ്‌ മനസ്സിന്റെ ലയം 


സംഭവിക്കുന്നത്‌ അതിനാല്‍ മോക്ഷം ആഗ്രഹിക്കുന്ന സാധ 
കന്‍ വിഷയസങ്കല്പ രഹിതനായിരിക്കണം മനസ്സില്‍ വിഷയാ 
ഭിലാഷം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്‌ പരമപദം. അതോടെ 
മനസ്സില്‍ സങ്കല്പ വികല്പങ്ങള്‍ ഉയരാതിരിക്കുന്നു. ഹൃദ 
യത്തില്‍ വിലീനമായിരിക്കുന്നതുവരെ മാര്തം മനസ്സിനെ 
നിയ്ന്ത്രണത്തിലാക്കാന്‍ ശ്രമിക്കണം. അതിനുശേഷമല്ല 
വേണ്ടത്‌. മനസ്സില്‍ ഹൃദയം വിലീനമാകുന്നതുവരെ മാത്രം 
മനസ്സിനെ നിയ്രന്തണത്തിലാക്കാന്‍ ശ്രമിക്കണം. അതിനു 
ശേഷമല്ല വേണ്ടത്‌. മനസ്സില്‍ ഹൃദയം വിലീനമാകുന്നതിനെ 
മോക്ഷമെന്നും ജ്ഞാനമെന്നും പറയുന്നു. അതില്‍ കൂടുതല്‍ 


പറയുന്നത്‌ ഗ്രന്ഥവിസ്താരം മാത്രമാകുന്നു. 


6. നൈവചിന്ത്യം ന ചാചിന്ത്യമചിന്ത്യം ചിന്ത്യമേവ ച 


പക്ഷപാതവിനിര്‍മ്മുക്തം ബ്രഹ്മ സമ്പദ്യതേ തദാ 


7. സ്വരേണ സാധയേ ദ്യോഗ സ്വരം ഭാവയേത്‌ പരം 


അസ്വരേണ ഹിഭാവേന ഭാവാനാഭ ഇഷ്യതേ 


8. തദേവ നിഷ്കലം ബ്രഹ്മ നിര്‍വികല്പം 
നിരഞ്ജനം 


തദ്‌ ബ്രഹ്മാഹമിതി ജ്ഞാത്വാ ബ്രഹ്മ 
സമ്പദ്യതേ ശ്രുവം 


9. നിര്‍വികല്പമനന്തം ച ഹേതു ദൃഷ്ടാന്ത വര്‍ജിതം 


അ്രപമേയമനാദ്യം ച ജ്ഞാത്വാ ച പരമം ശിവം 


10.ന വിരോധോ ന ചോത്പത്തിര്‍ ന ബന്ധോ ന 
ചശാസനം 


നമുമുക്ഷ ന മുക്തി ച ഇതൃഷു പരമാര്‍ത്ഥതഃ 


6......10. ചിന്തനീയവും അചിന്തനീയവും തമ്മില്‍ ഒരു 
അനന്തരകരണീയവും ഇല്ലാതിരിക്കുകയും രണ്ടില്‍ ഒന്നി 
ന്റെയും നേര്‍ക്ക്‌ പ്രത്യേക ചായ്വ്‌ സാധകന്‍ ഇല്ലാതിരിക്കു 
കയും ചെയ്യുന്ന അവസരത്തില്‍ ബ്രഹ്മപ്രാപ്തിക്കുള്ള സമയം 
അടുത്തെത്തുന്നു. സാധകന്‍ പ്രണവത്തിലൂടെ ഈശ്വര 
നുമായി ഐക്യം ഉണ്ടായിത്തീരണം. പ്രണവുമായി സർവാ 
ത്മനാ ഇണങ്ങിയ ഭാവനകൊണ്ടു മാര്രം ഭവസ്വരൂപനായ 
പരമത്മാവിനെ പ്രാപിക്കാന്‍ കഴിയുന്നു. അഭാവം കൊണ്ട്‌ 
അത്‌ സാധ്യമല്ല. ഭാവനയുടെ അഭാവത്തില്‍ സമാധി ശൂന്യ 
തയാണ്‌ സംഭവിക്കുക. ആ മായാരൂപമായ മനസ്സ്‌ ശൂന്യവും 
വികല്പവും അവയവരഹിതവും ആയ നിരജ്ഞനെത്ത 
ന്നെയാണ്‌ ബ്രഹ്മമെന്നു പറയുന്നത്‌. “ആ ബ്രഹ്മം ഞാന്‍ തന്നെ 
യാണ്‌”. എന്ന ഭാവനയും വിശ്വാസവും ചേര്‍ന്നവന്‍ ബ്രഹ്മ 
പ്രാപ്തി ലഭിക്കുന്നു. ശൂന്യവും അനാദിയും അനന്ത വും 
അപ്രപഞ്ചവും പരമ കലായണസ്വരൂപവുമായ ബ്രഹ്മത്തെ 
അതുമായി അനന്യഭാവം കൈക്കൊള്ളാന്‍ കഴിയുന്ന വന്‍ 
ലഭിക്കുന്നു. സൃഷ്ടിയില്ല, മായയില്ല, ബന്ധമനമില്ല, 
മോക്ഷാഭിലാഷമില്ല. മോക്ഷവുമില്ല എന്ന ചിന്താഗതിയും 
വാസ്തവികജ്ഞാനവും നേടിയവര്‍ ബ്രഹ്മ സാക്ഷാത്ക്കാരം 


നേടുന്നു. 


K 


1. ഏക ഏവാത്മാമന്തവ്യോ ജാഗ്രത്‌ സ്വപ്ന 
സുഷുപ്തിഷു 

സ്ഥാനത്രയാത്‌ വൃതീതം യ പുനര്‍ ജന്മ ന 
വിദ്യതേ 
12. ഏക ഏവ ഹിഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിതഃ 


ഏകധാ ബഹുധാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്‌. 


13. ഘടസംഭൂതമാകാശം ലീയമാനേ ഘടേയഥാ 


ഘടോ ലീയതേ നാകാശേ തദ്വജജീവോ ഘടോപമ. 


14. ഘടവദ്‌ വിവിധാകാരം ദമ്യമാനം പുനഃ പുനഃ 


തത്‌ ഭഗ്നം ച ജാനാതി സ ജാനാതി ച നിതൃശ; 


15. ശബ്ദമായാവൃതോ യാവത്താമത്തിഷ്ഠതി 
പുഷ്കരേ 
ദിന്തേ തമസി ചൈകത്വ മേകമേവാനുപശൃതി. 


11.......15. ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി. ഈ മുന്നു 
അവസ്ഥയെയും കടന്നവനും ഒരേ ഒരു ആത്മാവുമായി 
മാത്രം ബന്ധം സ്ഥാപിക്കുന്നവനുമായ വ്യക്തിക്ക്‌ പുനര്‍ജന്മ 
മില്ല. പ്രപഞ്ചത്തിലെ സകല ജീവികളിലും ഈ ഒരേ ഒരു 
ആത്മാവാണുളളത്‌. ചന്ദ്രന്‍ ഒന്നേയുളളൂ. എങ്കിലും അതിന്റെ 
പ്രതിബിംബം പലയിടത്തും പലതിലും കാണാന്‍ കഴിയുന്നു. 
ഒരേ പരബ്രഹ്മം പല ശരീരങ്ങളിലും പ്രതിഭാസിക്കുന്നു. 
ശരീരം നശിച്ചാലും ആത്മാവിന്‌ നാശമുണ്ടാകുന്നില്ല. മണ്‍കു 
ടങ്ങള്‍ പൊട്ടുന്നതുപോലെയും പിന്നെയും നിര്‍മ്മിക്കപ്പെടുന്ന 
തുപോലെയും പിന്നെയും നിര്‍മ്മിക്കപ്പെടുന്നതുപോലെയും 
ഉള്ള ഒരു അവസ്ഥാ വിശേഷമാണിത്‌. മായയുമായി ബന്ധ 
പ്പെട്ട്‌ ജീവാത്മാവ്‌ ഓരോ ശരീരങ്ങളില്‍ പ്രതിഭാസിക്കുന്നു. 
അജ്ഞാനമാകുന്ന അന്ധകാരം നശിച്ച്‌ ജ്ഞാനമാകുന്ന 
പ്രകാശം പ്രാപിക്കുമ്പോള്‍ മാത്രം ജീവാത്മാവും പരമാത്മാ 
വും തമ്മിലുളള ഐക്യം അനുഭവ ഗോചരമായിത്തീരുന്നു. 


16. ശബ്ദാക്ഷരം പരം ബ്രഹ്മ യസ്മിന്‍ 
ക്ഷീണേയദക്ഷരം 
തദ്വിദ്വാനക്ഷരം ധ്യായേത്‌ യദീച്ഛേത്‌ 
ശാന്തിമാത്മനഃ 
17. ദ്വേവിദ്യേ വേദിതവ്യേ തു ശബ്ദ്രബഹ്മ പരം ചയത്‌ 


ശബ്ദ ബ്രഹ്മണി നിഷ്ണാത പരം ബ്രഹ്മാധി ഗച്ഛതി 


18. ര്രന്ഥമഭ്യസ്യ മേധാവീ ജ്ഞാനവിജ്ഞാന തത്വത 


പലാലമിവധാന്യാര്‍ത്ഥീ ത്യ ജേത്‌ ഗ്രന്ഥ മശേഷതഃ 


19. ഗവാമനേകവര്‍ണ്ണനാം. ക്ഷീരസ്യാനേക വര്‍ണ്ണതാ 
ക്ഷീരവത്‌ പശ്യതേ ജ്ഞാനം 
ലിംഗമസ്തുഗവാം യഥാ 
20.ഘൃത മിവ പയസി നിഗൂഡം 
ഭൂതേ ഭുതേ ച വസതി വിജ്ഞാനം 


സതതം മന്ഥയിതവ്യം 


മനസാ മന്ഥാന ഭൂതനേ 


588 


21. ജ്ഞാനന്റേതം സമാദായ ചരേ ദ്വഹനി മത പരം 


നിഷ്കലം നിര്‍മ്മലം ശാന്തം തദ്ര്രഹ്മാഹ 
മിതി സ്മൃതം 


22.സര്‍വഭൂതാധി വാസംച യദ്‌ ഭൂതേഷു വസത്യധി 
സര്‍വാനുഗ്രാഹകത്വേന തദസ്മൃഹം വാസുദേവ 


തദസ്മൃഹം വാസുദേവ ഇതി. 


16......22. ശബ്ദവും പര്രഹ്മവും അക്ഷരമാകുന്നു. ഈ 
രണ്ടില്‍ ഒന്നിനു ക്ഷയം സംഭവിക്കുമ്പോള്‍ മറ്റേത്‌ അക്ഷയ 
മായ സ്ഥിതിയില്‍ നിലകൊളളുന്നു. ഇതു തന്നെയാണ്‌ 
വാസ്തവികമായ പരബ്രഹ്മം. ശാന്തി ആഗ്രഹിക്കുന്ന മനു 
ഷ്യന്‌ ആ അക്ഷര ബ്രഹ്മത്തെത്തന്നെയാണ്‌ ധ്യാനിക്കേണ്ടത്‌. 
ശബ്ദ ബ്രഹ്മമെന്നും പര്രബഹ്മമെന്നുമുള്ള രണ്ടു വിധമുള്ള 
വിദ്യ ധരിക്കേണ്ടതുണ്ട്‌. എപ്പോള്‍ മനുഷ്യന്‍ ശബ്ദ ബ്രഹ്മം 
അതായത്‌ വേദശാസ്ര്രങ്ങള്‍ ശരിക്ക്‌ മനസ്സിലാക്കുന്നു 
അപ്പോള്‍ പരര്ബഹ്മത്തെ ഗ്രഹിക്കാന്‍ കഴിയുന്നു. ഭക്ഷണം 
തേടുന്ന വ്യക്തി വൈക്കോല്‍ കളത്തില്‍ ഇട്ടശേഷം ഭക്ഷണ 
ത്തിന്‌ അരിയും അതു പാചകം ചെയ്തതും തേടുന്നതു 


പോലെ അറിവുളളവന്‍ ഗ്രന്ഥങ്ങളില്‍ നിന്ന്‌ സാരം ഗ്രഹിച്ച 
ശേഷം ഗ്രന്ഥങ്ങള്‍ കൈവിടുന്നു. പല നിറമുള്ള പശുക്കള്‍ 
ഉണ്ട്‌. എന്നാല്‍ അവയുടെയെല്ലാം പാല്‍ ഒരേ വിധമാണ്‌. 
വെളുപ്പു നിറമാണ്‌. അതുപോലെ അനേക സ്രമ്പദായങ്ങളും 
ചിന്താധാരകളും ഉണ്ടെങ്കിലും അവയിലെല്ലാമടങ്ങുന്ന തത്വം 
ഒന്നാണെന്ന്‌ മനസ്സിലാക്കുന്നു. പുറമെ കാണുന്ന ഭേദഭാവന 
കള്‍ നിസ്സസാരമാണ്‌. ആന്തരികവും സാര്‍വത്രികവുമായ 
തത്വം ഗ്രഹിക്കുക. പാല്‍ തൈര്‍ കടയുന്നതില്‍ നിന്ന്‌ വെണ്ണ 
കിട്ടുന്നു. ചിന്തനം കൊണ്ടും മനനം കൊണ്ടും വിജ്ഞാന 
മയമായ ബ്രഹ്മം അറിയാന്‍ കഴിയുന്നു. ജ്ഞാനത്തിന്റെ 
പ്രകാശം ലഭിച്ചു കഴിയുമ്പോള്‍ അഗ്നി സമാനമായ തേജസ്സ്‌ 
കലര്‍ന്ന ബ്രഹ്മത്തിന്റെ ഭാവന അനുഭവവേദ്യമാകുന്നു. “ 
കലാരഹിതവും നിര്‍മ്മലവും ശാന്തവുമായ പരബ്രഹ്മം ഞാന്‍ 
തന്നെയാകുന്നു” എന്ന ബോധം അതോടെ ജ്ഞാനിക്കുണ്ടാ 
കുന്നു. ഉതാണ്‌ ശരിയായ ജ്ഞാനം. സകലതിലും അടങ്ങു 
ന്നതും സമസ്ത ഭൂതാധിവാസവുമായ ആ പരബ്രഹ്മതത്വം 
വാസുദേവനാണ്‌ എന്ന അറിവും സംജാതമാകുന്നു. 


ബ്രഹ്മബിന്ദു ഉപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പ ബേഹഛവ്്ദ്യോപണ്്ഷഎത്ത്‌ ൦ 
വ 


ശാന്തിപാഠം 


ഓം സഹ നാവവതു സഹ ന ഭുനക്തു 
സഹവീര്യം കരവാവഹൈ തേജന്വിനാവധീതമസ്തു 
മാ വിദ്വിഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പര്രബഹ്മം ഞങ്ങള്‍ രണ്ടു പേരെയും രക്ഷിക്കട്ടെ. അത്‌ 
ഞങ്ങള്‍ രണ്ടു പേരെയും പരിപാലിക്കട്ടെ. ഞങ്ങള്‍ രണ്ടു 
പേരും ഒരുമിച്ച്‌ കഴിവുകള്‍ ആര്‍ജിക്കട്ടെ. ഞങ്ങളുടെ 
അധ്യയനം ഉജ്വലവും ശോഭനവുമാകട്ടെ. ഞങ്ങളുടെ അധ്യ 
യനം ഉജ്വലവും ശോഭനവുമാകട്ടെ. ഞങ്ങള്‍ പരസ്പരം 
വിദ്വേഷം പുലര്‍ത്താനിടയാകാതിരിക്കട്ടെ. 


അഥ ബ്രഹ്മവിദ്യോപനിഷദുച്യതേ 


1. പ്രസാദാത്‌ ബ്രഹ്മണസ്തസ്യ വിഷ്ണോരഭൂത 
കര്‍മ്മണഃ 


രഹസ്യം ബ്രഹ്മ വിദ്യായ ധ്രുവാഗ്നിം സംപ്രക്ഷതേ 


2. ഓമികത്യേകാക്ഷരം ബ്രഹ്മ യദുക്തം 
ര്രഹ്മവാദിഭഃ 


ശരീരം തസ്യ വക്ഷ്യാമി സ്ഥാനം 
കാലത്രയം തഥാ 
3. ത്രത ദേവാസ്ത്രയഃ പ്രോക്താ ലോകാ വേദം 
സ്ത്രയോഗ്നയഃ 
തിസ്രോമാത്രാര്‍ദ്ധമാത്രാ ചാതുക്ഷരസ്യ 
ശിവസ്യ തു 
4. ജഗ്വേദോ ഗാര്‍ഹപത്യം ച പൃഥിവീ ബ്രഹ്മ ഏവ ച 


ആകാരസ്യ ശരീരം തു വ്യാഖ്യാതം (്രഹ്മ വാദിഭിഃ 


5. യജ്ജുര്‍വേദാന്തരീിക്ഷം ച 
ദക്ഷിണാഗ്നിസ്തഥൈവ ച 


വിഷ്ണുശ്ച ഭഗവാന്‍ ദേവ ഉകാരഃ പരികീര്‍ത്തിതഃ 


2 


N 


അനന്തരം ബ്രഹ്മോപനിഷത്തിനെപ്പറ്റി പറയുന്നു. അല്‍ 
ഭൂതകര്‍മ്മാവും വിഷ്ണുരൂപിയുമായ ബ്രഹ്മത്തിന്റെ കാരുണ്യ 
ത്താല്‍ ശ്രുവാഗ്നിരൂപമാകുന്ന ബ്രഹ്മവിദ്യാരഹസ്യത്തെ 
പറയുന്നു. ്രഹ്മജ്ഞാനികള്‍ ഏകാക്ഷരരുപത്തില്‍ 
ഏതൊരു ്രഹ്മവിദ്യാരഹസ്യത്തെ പറയുന്നു. ്രഹ്മജ്ഞാ 
നികൾ ഏകാക്ഷര രൂപത്തില്‍ ഏതൊരു ബ്രഹ്മത്തെയാണോ 
പറഞ്ഞിട്ടുളളത്‌ അതിന്റെ ശരീരം സ്ഥാനം കാല്രതയം 
എന്നിവയെപ്പറ്റി പറയാം. ഓം കാരത്തില്‍ മുന്നു ദേവന്മാരും 
മൂന്നു ലോകങ്ങളും മൂന്നു വേദങ്ങളും മൂന്ന്‌ അഗ്നികളും ഉണ്ട്‌. 
ശിവരൂപത്തിലുള്ള അക്ഷരത്തിന്‌ മുന്നര മറ്രതയാണ്‌. 
അകാരശരീരത്തെ ഗാര്‍ഹപതൃഗ്നിയെന്നും പൃഥിവീതത്വത്തെ 
ബ്രഹ്മാവെന്നും ്രഹ്മജ്ഞാനികള്‍ പറയുന്നു. ഉകാരശരീരം 
യജ്ജുര്‍വേദമെന്നും ദക്ഷിണാഗ്നി ആകാശതത്വമെന്നും 
വിഷ്ണുവെന്നും പറഞ്ഞിട്ടുണ്ട്‌. 


6. സാമവേദസ്തഥാ ദ്യശ്ചാഹവനീയസ്തഥൈവ ച്‌ 


ഈശ്വരഃ പരമോ ദേവോ മകാരഃ പരികീര്‍ത്തിതഃ 


7. സൂര്യമണ്ഡലമദ്ധ്യേ ഉഥ ഹൃകാരഃ ശംഖമധ്യഗഃ 


ഉകാരശ്ചന്ദസങ്കാശ സ്തസ്യമധ്യേ വ്യവസ്ഥിതഃ 


8. മകാരസ്ത്വഗ്നി സങ്കാശോ വിധൂമോ വിദ്യതോപമഃ 


തിസ്രോ മാത്രസ്തഥാ ജ്ഞേയാ 
സോമസുരൃഗ്നിരൂപിണഃ 


9. ശിഖാ തു ദീപസങ്കാശോ തസ്മിന്നുപരിവര്‍ത്തതേ 


അര്‍ദ്ധമാ്രാ തഥാ ജേഞയാപ്രണവസ്യോ 
പരിസ്ഥിതാ 


10. പത്മസൂത്ര നിഭാ സൂക്ഷ്മ ശിഖാ സാദൃശ്യതേ പരാ 


സാ നാഡീ സുൂര്യസങ്കാശാ സൂര്യം ഭിത്വാ 
തഥാ പരാ 


11. ദിസപ്തതതിസഹ്രസാണി നാഡീം ഭിത്വാ 
ച മൂർധനി 


വരദഃ സർവഭൂതാനാം സര്‍വം വ്യാപ്യവതിഷ്ഠതി 


മകാരത്തിന്റെ ശരീരം സാമവേദവും ആഹവനീയാ 
ഗ്നിയും സ്വര്‍ഗ്ഗവും ശിവനുമാണെന്ന്‌ പറയപ്പെടുന്നു. ശംഖമ 
ധൃത്തിലുള്ള അകാരം സൂര്യമണ്ഡലത്തില്‍ സ്ഥിതിചെ 
യ്യുന്നു. ച്രദ്രസമാനമായ ഉകാരം ചന്ദ്രനില്‍ നിലകൊള്ളുന്നു. 
പുകയില്ലാത്ത അഗ്നിപോലെയും മിന്നല്‍ പോലെയുമാണ്‌ 
മകാരം ഇങ്ങനെ മൂന്നുമാര്രകള്‍ സൂര്യന്‍ ചന്ദ്രന്‍ അഗ്നി 
എന്നീ രൂപത്തിലാണ്‌. ദീപശിഖദീപത്തിന്റെ മുകളിലെ 
ന്നോണം പ്രണവത്തിന്റെ മുകളിലെന്നോളം പ്രണവത്തിന്റെ 
മുകളില്‍ അര്‍ദ്ധമാത്രയുണ്ട്‌. ആ ശിഖ താമരനൂലിനൊത്ത 
താണ്‌. സൂരൃതുല്യമായ ആ നാഡി സൂര്യനേയും എഴുപത്തീ 
രായിരം നാഡികളെയും ഭേദിച്ച്‌ മൂര്‍ധാവില്‍ സ്ഥിതി ചെയ്യു 
ന്നു. അത്‌ സര്‍വഭൂതങ്ങള്‍ക്കും വരം നല്‍കുന്നതാണ്‌. 


12. കാംസ്യ ഘണ്ടാനിനാദസ്തു യഥാപ്രീയതി 
ശാന്തയേ 


ഓങ്കാരസ്തുതഥ യോജ്യ ശാന്തയേ സര്‍വമിച്ഛതാ 


K 


13.യസ്മിന്‍ വിലീയതേ ശബ്ദസ്തത്പരം 
ബ്രഹ്മ ഗീയതേ 


ധിയം ഹിലീയതേ ബ്രഹ്മ സോ 
മൃതത്വായ കല്പതേ 


14. വായുഃ പ്രാണസ്തഥാകാശാഃ ത്രിവിധോ 
ജീവസംജ്ഞയഃ 


സജീവഃ പ്രാണ ഇത്യുക്തോ ബാലാഗ്രശത 
കല്പിതഃ 


15. നാഭിസ്ഥനേസ്ഥിതം വിശ്വം ശുദ്ധതത്വം 
സുനിര്‍മ്മലം 


ആദിത്യമിവ ദീപ്യന്തം രശ്മിഭിശ്ചാവിലം ശിവം 


ഓടുകൊണ്ടു തീര്‍ത്ത മണിയുടെ ശബ്ദം ശാന്തിയില്‍ 
ലയിക്കുന്നതു പോലെ ഓംകാര യോജനയാല്‍ സര്‍വ ആഗ്ര 
ഹങ്ങളും ശാന്തമാകും. യാതൊന്നില്‍ ശബ്ദം ലയിക്കുന്നു 
അതാണ്‌ ബ്രഹ്മം. ഏതൊരു ബുദ്ധിബ്രഹ്മത്തില്‍ ലയിക്കുന്നു 
അത്‌ അമൃതസ്വരൂപവും. വായു തേജസ്സ്‌ ആകാശം കേശാഗ്ര 
ത്തിന്റെ നൂറിലൊരു ഭാഗത്തിന്‌ തുല്യമെന്നാണ്‌ സങ്കല്പം. 
വിശ്വം ശുദ്ധതത്വവും നിര്‍മ്മലസ്വരൂപവുമായ നാഭി സ്ഥാന 
ത്ത്‌ നിലകൊള്ളുന്നു. അത്‌ സൂര്യനൊപ്പം എല്ലാ വിശ്വവും 
പ്രകാശിപ്പിച്ച്‌ മംഗളമരുളുന്നു. 


16. സകാരം ചഹകാരം ച ജീവോ ജപതി സര്‍വദ, 


നാഭിര്രന്ധാദ്ധിനിഷ്ക്രാന്തം വിഷയവ്യാപ്തി 
വര്‍ജിതം 


17. തേനേദം നിഷ്കലം വിദ്യാത്‌ ക്ഷീരാത്‌ സര്‍പ്പിരഥാ 


കാരേണനാത്മനായുക്തഃ 
പ്രാണായാമൈശ്ചപഞ്ചഭിഃ 


18. ഏതസ്മിന്‍ വസതേ ശീ്രമവിശ്രാന്തം മഹാഖഗഃ 


യാവന്നിശ്വസിതോ ജീവസ്താവന്നിഷ്കളതാം ഗതഃ 


ജീവന്‍ എപ്പോഴും സകാരത്തെയും ഹകാരത്തേയും 
ജപിച്ചു കൊണ്ടിരിക്കുന്നു. നാഭിയില്‍ നിന്നും പുറപ്പെടുന്ന 
ഈ ജപം വിഷയവാസന ഇല്ലാത്തതാണ്‌. പാലില്‍ നിന്നും 
നെയ്യെന്ന പോലെ ഈ തത്വം പ്രാണായാമം കൊണ്ടറിയണം. 
കടകോലാല്‍ പാല്‍ കടയുന്നുതുപോലെ ചതുഷ്കലചേന്ന 
ഹൃദയത്തില്‍ സ്ഥിതിചെയ്യുന്ന തത്വം ശരീരത്തില്‍ ഭ്രമണം 
ചെയ്യുന്നു. അപ്പോള്‍ അതില്‍ ജീവന്‍ നിവസിക്കുട്ന ശ്വാസം 
നില്‍ക്കുമ്പോള്‍ നിഷ്‌കളങ്കത്വം പ്രാപിക്കുന്നു. 


20. നഭസ്ഥം നിഷ്കലം ധ്യാത്വാ മുപ്യേത 
ഭവബന്ധനാത്‌ 
അനാഹതധ്നിയുതം ഹംസം യോ 
വേദ ഹൃദഗതം 
21. സ്വ പ്രകാശചിദാനന്ദം സ ഹംസ ഇതി ഗീയതേ 


രേചകം പൂരകം മുക്ത്വാ കുംഭകേന 
സ്ഥിതഃ സുധീ 


P 


22. നാഭികന്ദേ സമാ കൃത്വാ വ്രാണാപാനന 
സമാഹിത 


മസ്തകസ്ഥാമൃതസ്വാദം പീത്വാ 
ധ്യാനേന സാദരം 


23. ദീപാകാരം മഹാദേവം ജാലന്തം നാഭി മധ്യമേ 


അഭിഷിച്യാമൃതേനൈവ ഹസ ഹംസേതി 
യോ ജപേത്‌ 


24. ജരാമരണരോഗാദി നതസ്യ ഭൂവി വിദ്യതേ 


ഏവം ദിനേ ദിനേ കുര്യാ ദണിമാദിവിഭൂതയേ 


ദ്യോവില്‍ നിലകൊള്ളുന്ന നിഷ്കളതത്ത്വം ധ്യാനിച്ച്‌ 
വിശുദ്ധ നേടുമ്പോള്‍ സംസാരബന്ധംകൈവിടുന്നു. ഇതഹൃദ 
യത്തില്‍ സ്ഥിതിചെയ്യുന്നതും ചിദാനന്ദ ഹംസത്തെ അറിയു 
ന്നവന്‍ ഹംസത്തെ അറിയുന്നു. ഹംസം എന്ന പേരില്‍ അവര്‍ 
അറിയപ്പെടുന്നു. രേചകം പൂരകം എന്നിവ ഉപേക്ഷിച്ച്‌ കുംഭ 
കത്തില്‍ സ്ഥിരമായിരുന്നുകൊണ്ട്‌ പ്രാണനേയും അപാന 


നേയും ഏകീഭവിപ്പിച്ച്‌ മസ്തകത്തില്‍ സ്ഥിതിചെയ്യുന്ന 


ഹംസ 


അമൃതം സാദരം ധ്യാന സ്ഥിതനായി പാനം ചെയ്ത്‌ 

എന്ന്‌ ജപിക്കുന്ന ധ്യാനിക്ക്‌ ഭൂമിയില്‍ കഴിയുമ്പോള്‍ ജര 

മരണം രോഗം ഇവ ഉണ്ടാകുന്നില്ല. എന്നു മാത്രമല്ല. അണിമ 

തുടങ്ങിയ അഷ്ട സിദ്ധികളും വിഭൂതികളും ലഭിക്കാന്‍ 

കഴിയുകയും ചെയ്തു. 

25. ഈശ്വരത്വമവാപ്നോതി സദാദ്യാസരതഃ പുമാന്‍ 
ബഹവോ നൈകമാര്‍ഗ്ഗേണ പ്രാപ്ത 


നിതൃത്വ മാഗതാഃ 


സദാ ഈ അഭ്യാസത്തില്‍ മുഴുകിയിരിക്കുന്നുന്നവന്‍ 
ഈശ്വരത്വം കൈവരുന്നു. പലരും ഈ മാര്‍ഗ്ഗത്തിലൂടെ 
നിതൃപദം പ്രാപിച്ചു. 


26. ഹംസ വിദ്യാമൃതേ ലോകേ നാസ്തിനിത്യത്വ 
സാധനം 
യോ ദദാതി മഹാവിദ്യാം ഹസാഖ്യാം 
പാരമേശ്വരീം 
27. തസ്യ ദാസ്യം സദാകുര്യാത്‌ 
പ്രജ്ഞയാപരയാ സഹ 
ശുഭം വാശുഭമന്ൃത്വാ യ ദുക്തം ഗുരുണാ ഭുവി 
28. തത്‌ കുര്യാദവിചാരേണ ശിഷ്യഃ 
സന്തോഷ സംയുതഃ 
ഹംസ വിദ്യാമിമാം ലബ്ധ്വാ ഗുരുശുശ്രൂഷാനരഃ 
29. ആത്മാനമാത്മാനാ സാക്ഷാത്‌ ബ്രഹ്മ ബുധ്വാ 
സുനിശ്ചലം 


ദേഹ ജാത്യാദിസംബന്ധാന്‍ വര്‍ണ്ണാശ്രമ 
സമമ്പിതാന്‍ 


30. വേദസാസ്ത്രാണി ചാന്യാനി പദമാം സുമിവ 
ത്യജന്‍ 
ഗുരുഭക്തിം സദാ കുര്യാത്‌ ശ്രേയസേ 
ഭൂതയേ നരഃ 


ഹാസത്വ പ്രാപിക്കുകയെന്ന ഈ വിദ്യാമൃതത്തിനു 
തുല്യം നിതൃത പ്രാപിക്കുവാനുതകുന്ന ഒരു സാധനയില്ല. 
ഹംസം ചെയ്യുന്ന വ്യക്തിയെ സദാ ഭക്തിയോടെ ശുശ്രൂഷി 
ക്കുക. ശുഭാശുഭചിന്തക്കു തുനിയാതെ ഗുരു എന്താജ്ഞാപി 
ക്കുന്നുവോ അത്‌ അതേപടി ശിഷ്യന്‍ അനുസരിക്കണം. 
ഗുരുവില്‍ നിന്നും ഈ വിദ്യ സമ്പാദിച്ച്‌ ആത്മാവില്‍ 
ആത്മാവിനെ സാക്ഷാത്കരിച്ച്‌ നിശ്ച്രബഹ്മത്തെ അറിഞ്ഞ്‌ 
വര്‍ണ്ണാശ്രമാദികളെയും വേദ ശാസ്ത്ര ശാസനകളെയു 
നിസ്സങ്കോചം പരതൃജിച്ച്‌ സദാ ഗുരു ശുശ്രൂഷയില്‍ 
മുഴുകണം. അത്‌ ശ്രേയസ്സിന്‌ എത്രയും ഉപകരിക്കും. 


31. ഗുരുരേവ ഹരി സാക്ഷാന്നാന്യ ഇത്യ 
ബ്രവീത്‌ ശ്രുതിഃ 


32. ശ്രുത്യാ യ ദുക്തം പരമാര്‍ത്ഥമേവ 
തത്‌ സംശയോ നാത്ര തതഃ സമസ്തം 
ശ്രുത്യാ വിരോധ ന ഭവേത്‌ പ്രമാണം 
ഭവേദനര്‍ത്ഥായ വിനാ പ്രമാണം 


സാക്ഷാല്‍ ഹരി ഗുരു തന്നെയാണ്‌ മറ്റാരുമല്ല എന്ന്‌ 

[91 ബ 
വേദം പറയുന്നു. ഇത്രുതിവാക്യം സശയരഹിതമായിത്ത 
ന്നെ പരമാര്‍ത്ഥമാണ്‌. ശ്രുതിക്ക്‌ വിരുദ്ധമായാല്‍ പിന്നെ പ്രമാ 
ണമില്ല. ്രമാണരഹിത മായിട്ടുള്ളത്‌ അനര്‍ത്ഥകാരിയാണ്‌. 


33. ദേഹസ്ഥഃ സകലോജേഞയോ നിഷ്കലോ ദേഹ 
വര്‍ജിതഃ 


ആപ്തോപദേശ ഗമ്യോസൌ സർവതഃ 
സമസ്ഥിതഃ 


34. ഹംസ ഹംസേതി യോ ബ്രുയാദ്ധംസോ ബ്രഹ്മാ 
ഹരിഃശിവഃ 

ഗുരുവ്രക്താത്തുഃ ലഭ്യതേ പ്രത്യക്ഷം 
സര്‍വതോമുഖം 


35. തിലേഷു ച യഥാ തൈലം പുഷ്പേഗന്ധ 
ഇവാശ്രിതഃ 


പുരുഷസ്യ ശരീരേളസ്മിന്‍ സ ബാഹ്യാഭ്യ 
ന്തരേ തഥാ 


ദേഹസ്ഥിതമായതിനെ സകളമെന്നും ദേവര്‍ജിതമായ 
തിനെ നിഷ്കളമെന്നും മനസ്സിലാക്കണം ആപ്തമായ 
ഗുരുപ്രദേശത്താല്‍ അറിയപ്പെടുനന ഈ തത്വം സര്‍വത്ര 
സമഭാവനയോടുകൂടി സ്ഥിതി ചെയ്യുന്നു. ഹംസാഖ്യന്‍ 
ബ്രഹ്മാവിഷ്ണു ശിവസ്വരൂപനാണ്‌. ഗുരുപദേശത്താല്‍ 
അവന്‍ സര്‍വതോന്മുഖമായ ബ്രഹ്മത്തെ അറിയാന്‍ കഴിയും. 
എള്ളില്‍ എണ്ണയും പൂവില്‍ സുഗന്ധവും സ്ഥിതി ചെയ്യുന്ന 
തുപോലെ തന്നെ പുരുഷശരീരത്തില്‍ അകത്തും പുറത്തും 
ആ ബ്രഹ്മം തന്നെ. 


36. ഉല്‍ക്കാസ്തോ യഥാ ലോകേ ദ്രവ്യമാ 
ലോക്യതാംത്യജേത്‌. 


ജ്ഞാനേന ജേഞയ മാലോക്യ പശ്ചാത്‌ 
ജ്ഞാനംപരിത്യജേത്‌ 


37. പുഷ്പവദ്‌ സകലം വിദ്യാത്‌ ഗന്ധസ്തസ്യ തു 
നിഷ്കളഃ 
വൃക്ഷസ്തു സകലം വിദ്യാത്‌ ഛായാ തസ്യ തു 
നിഷ്കലാ 


38. നിഷ്കലഃ സകലോ ഭാവഃ സര്‍വത്രവ 
വ്യവസ്ഥിതഃ 


ഉപായ സകലസ്തദ്വ ദു പേയ ശ്ചൈവ നിഷ്കലഃ 


39. സകലേ സകലോ ഭാവോ നിഷ്കലേ 
നിഷ്കല സ്തഥാ 


ഏകമാത്രോ ദ്വിമാത്രശ്വ ത്രിമാത്രശ്ചൈവ ഭേദതഃ 


40. അര്‍ദ്ധമാത്രാ പരാജേഞയാ തത ഈര്‍ധ്വം 
പരാത്‌ പരം 


പഞ്ചധാ പഞ്ചദൈവത്യം സക ലംപരിപഷ്യതേ 


തീപ്പന്തത്തിന്റെ പ്രകാശം കൊണ്ട്‌ പദാര്‍ത്ഥങ്ങള്‍ കണ്ടു 
കഴിഞ്ഞാല്‍ പന്തം ഉപേക്ഷിക്കാം. അതുപോലെ ജ്ഞാനം 
കൊണ്ട്‌ ജ്ഞാതവ്യമായ വിഷയം അറിഞ്ഞതിനുശേഷം 
ജ്ഞാനവും ഉപേക്ഷിക്കാം. സകളത്തെ പൂവായും അതിന്റെ 
ഗന്ധത്തെ നിഷ്കളമായും കരുതുക. അല്ലെങ്കില്‍ സകളത്തെ 
വൃക്ഷമായും അതിന്റെ ഛായയെ നിഷ്കളമായും കരുതണം. 
ഇങ്ങനെയുള്ള സകള നിഷ്കളഭാവങ്ങള്‍ എല്ലായിടത്തും 
കാണാം. കലായുക്തമായ വസ്തു സാധനയും സാധ്യം 
കലാരഹിതവുമാണ്‌. കലായുക്തമായ വസ്തുവില്‍ സര്‍വഭാ 
വങ്ങളുമുണ്ട്‌. എന്നാല്‍ കലാരഹിതമായ വസ്തുവില്‍ യാതൊ 
രു ഭാവവുമില്ല. ഒരു മാത്ര പരയുമുണ്ട്‌. അതിനും മുകളില്‍ 
പരാത്‌ പരമാണ്‌. സകളം പഞ്ചദേവതായുക്തമെന്നും അഞ്ച്‌ 


വിധം ചേര്‍ന്നിരിക്കുന്നതാണെന്നും ഗ്രഹിക്കേണ്ടതുണ്ട്‌. 
41. ബ്രഹ്മണോ ഹൃദയസ്ഥാനം കണ്ഠേ വിഷ്ണുഃ 
സമാശ്രിതഃ 
താലുമധ്യേ സ്ഥിതോ രുദ്രോ ലലാടസ്ഥോ 
മഹേശ്വരഃ 
42. നാസാഗ്രേ അച്യുതം വിദ്യാ തസ്യാന്തേതു 
പരം പദം 
പരത്വാത്തു പരം നാസ്തി ത്യേവം ശാസ്ത്രസ്യ 
നിര്‍ണ്ണയഃ 
43. ദേഹാതീതം തു തം വിദ്യാന്നാസാഗ്രേ 
ദ്വാദശാംഗുലം 


തദന്തം തം ഹ ജാനീയാത്ത്രതസ്ഥോ 
വ്യാപയേത്‌ പ്രഭുഃ 


44. മാനോപ്യന്യര്ത നിക്ഷിപ്തം ചക്ഷുരന്യത്ര K 
പാതിതം 


തഥാപി യോഗിനാം യോ ഗോ വ്യൃവിച്ഛിന്നഃ 
പ്രവര്‍ത്തതേ 


45. ഏതത്തുപരമം ഗുഹ്യ മേതത്തു പരമം ശുഭം 


നാത പരതരം കിഞ്ചി ന്നാതാഃ പരതരം ശുഭം. 


ഹൃദയമാണ്‌ ബ്രഹ്മത്തിന്റെ സ്ഥാനം. വിഷ്ണു ഹൃദയ 
ത്തിലും രുദ്രന്‍ താലുവിലും മഹേശ്വരന്‍ നെറ്റിയിലും 
സ്ഥിതിചെയ്യുന്നു. നാസാഗ്രത്തില്‍ അച്യുതന്‍ സ്ഥിതിചെ 
യ്യുന്നുവെന്നും അതിന്റെ അവസാന ഭാഗത്ത്‌ പരമപദമെന്നും 
അറിയുക. പരാത്പരമായി മറ്റൊന്നില്ല. ദേഹാതീതമായ ആ 
ബ്രഹ്മം നാസാഗ്രത്തില്‍ നിന്നും പന്ത്രണ്ടംഗുലം ദൂരെയാണ്‌. 
അതു തന്നെയാണ്‌ അതിന്റെ അവസാനം. അവിടെ 
സ്ഥിതിചെയ്യുന്ന പ്രഭു സര്‍വ വ്യാപിയാണ്‌. മനസ്സ്‌ മറ്റൊരു 
സ്ഥാനത്ത്‌ പൊയ്ക്കൊള്ളട്ടെ. കണ്ണുകള്‍ മറ്റെവിടെയെങ്കിലും 
നോക്കട്ടെ. യോഗുകളുടെ യോഗം അവിച്ചിന്നം നടക്കും. അത്‌ 
ഏറെ രഹസ്യമാണ്‌. ശുഭകരമായിട്ടൊന്നുമില്ല. 


46. ശുദ്ധജ്ഞാനാമൃതം പ്രാപ്യ 
പരമാക്ഷര നിര്‍ണ്ണയം 
ഗുഹ്യാത്‌ ഗുഹൃതനം ഗോപ്യം ്രഹണീയം 
പ്രയത്നതഃ 


47. നാ പുത്രായ പ്രഭാതവ്യം നാ ശിഷ്യായ കദാചന 


ഗുരുദേവായ ഭക്തായ നിത്യം ഭക്തിപരായ ച 


48. പ്രഭാതവ്യമിദം ശാസ്ത്രം നേതരേഭ്യഃ 
പ്രദാപയേത്‌ 


ദാതാ സ്യ നരകം യാതി സിധ്യതേ ന കദാചന 


49. ഗൃഹസ്ഥോ ബ്രഹ്മചാരീ ച വാനപ്രസ്ഥശ്ച 
ഭിക്ഷുകഃ 
യത്ര തത്ര സ്ഥിതോ ജ്ഞാനീ പരമാക്ഷരവിത്‌ 
സദാ 


50. വിഷയീര്‍വിഷയാസത്തോ യാതി ദേഹാന്തരേ 
ശുഭം 
ജ്ഞാനദേവാസ്യ ശാസ്ത്രസ്യ സര്‍വാവസ്ഥോ 
പിമാനവഃ 


ശുദ്ധ ജ്ഞാനമാകുന്ന അമൃതം പ്രാപിച്ച്‌ പരമാക്ഷര 

തത്വം നിര്‍ണ്ണയിക്കുകയും അങ്ങേ അറ്റം രഹസ്യമായ ആ 
ണ © 

വസ്തു പ്രയത്നപൂര്‍വം ഗ്രഹിക്കുകയും വേണം. ഈ വിദ്യ 
പുത്രനല്ലാത്തവനോ ശിഷ്യനല്ലാത്തവനോ കൊടുക്കരുത്‌. 
യഥാര്‍ത്ഥ ഗുരുഭക്തനും ഭക്തിപരനുമേ ദാനം ചെയ്യാവൂ. 
മറ്റാര്‍ക്കും ദാനം ചെയ്യരുത്‌. ഇതിന്‌ വിരുദ്ധമായി പ്രവര്‍ത്തി 
ക്കുന്നവന്‍ നരകം (പാപിക്കും; അവന്‍ സിദ്ധിയില്ല. ഒരാള്‍ 
ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ ഗൃഹസ്ഥനോ സന്യാസി 
യോ ആയിക്കൊള്ളട്ടെ, എവിടെയെങ്കിലും താമസിക്കട്ടെ, 
പരമാര്‍ത്ഥ തത്വം അറിഞ്ഞവന്‍ മാത്രമേ ജ്ഞാനിയാകുകയു 


P 


ള്ളു. ഒരുവന്‍ വിഷയാസക്തനായാലും ശാസ്ത്രജ്ഞാനം 
കൊണ്ട്‌ ശുഭഗതി കൈവരിക്കുന്നു. 


51. (്രഹ്മഹത്യാശ്വമേധാദ്യൈഃ 
പുണ്യപാപൈര്‍ന ലിപ്യതേ 


ചോദകോ ബാധകശ്ചൈവ മോക്ഷദശ്ചപരഃ 
സ്മൃതഃ 


52. ഇത്യേഷാം ത്രിപിധോജേഞേയം ആചാര്യസ്തു 
മഹീതലേ 


ചോദകോ ദര്‍ശയേന്മാര്‍ഗ്ഗം ബോധകഃ സ്ഥാന 
മാചരേത്‌ 


53. മോക്ഷദസ്തു പരം തത്വം യജജ്ഞാത്വ 
പരമശ്നതേ 


്രത്ൃക്ഷയജനം ദേഹേ സാക്ഷേപാച്ഛു 
ണഗഈനതമ 


54. തേനേഷ്ട്വാ സ നരോ യാതി ശാശ്വതം 
പദമവ്യയം 


സ്വയമേവ തു സമ്പശ്യേദ്ദേഹേ ബിന്ദും 
ചനിഷ്കളം 


55. അയനേ ദ്വേ ച വിഷുവേ സദാപശ്യതി മാര്‍ഗ്ഗവിത്‌ 


കൃത്വായാമം പുരാ വത്സ രേച പൂരക കുംഭകാന്‍ 


ബ്രഹ്മഹത്യാ പാപം അശ്വമേധാതി പുണ്യം ബോധകന്‍ 
മോക്ഷകന്‍ എന്നിവര്‍ ശ്രേഷ്ഠരാണെന്ന്‌ കരുതപ്പെടുന്നു. 
ആചാര്യന്മാര്‍ ഇങ്ങനെ മൂന്നുവിധമുണ്ട്‌. പ്രേരകന്‍ മാര്‍ഗ്ഗം 
കാണിച്ചു കൊടുക്കുന്നു. ബോധകന്‍ സ്ഥാനം നിര്‍ദ്ദേശി 
ക്കുന്നു. മോക്ഷ ദാതാവ്‌ ആ പരമ തത്വം തന്നെ. ആ തത്വമ 
റിഞ്ഞ്‌ അവന്‍ പരമാത്മാവിനെ പ്രാപിക്കുന്നു. ഗൌതമ, 
ദേഹത്തിലെ പ്രത്യക്ഷയജനം ചുരുക്കിപ്പറയാം. കേള്‍ക്കു. 
അതനുഷ്ഠിച്ചാല്‍ മനുഷ്യന്‌ ശാശ്വതവും അവ്യയവുമായ പദം 
ലഭിക്കും. കൂടാതെ ശരീരാന്തര്‍ഭാഗത്ത്‌ നിഷ്കളമായ ബിന്ദു 
വിനെ കാണുന്ന രണ്ട്‌ അയനങ്ങളിലും ദിനരാത്രങ്ങള്‍ 
തുല്യമായിരിക്കുമ്പോഴും ആദ്യമായി രേചകം പൂരകം കുംഭകം 
എന്ന പ്രാണായാമമനുഷ്ഠിക്കണം. 


56. പൂര്‍വം ചോഭായുമുച്ചാര്യ അര്‍ച്ചയേത്തു 
യഥാക്രമം 
നമസ്കാരേണ യോഗേന മുദ്രയാരഭ്യ 
ചാര്‍ച്ചയേത്‌ 
57. സൂര്യസ്യ ഗ്രഹണം വത്സ പ്രത്യക്ഷയജനം 
സ്മൃതം 
ജ്ഞാനാത്‌ സായൂജ്യമേവോക്തം തോയേ 


തോയംയഥാതഥാ 


58. ഏതേ ഗുണം പ്രവര്‍ത്തന്തേ യോഗാഭ്യാസ 
കൃത്രശമൈഃ 


യസ്മാദ്യോഗം സമാദായ സര്‍വദുഃഖ 
ബഹിഷ്കൃതഃ 


59. യോഗധ്യാനം സദാ കൃത്വാ ജ്ഞാനം തന്മയതാഠ 
്രജേത്‌ 


ജ്ഞാനാത്‌ സ്വരൂപം പരമം ഹംസമന്ത്രം 
സമുച്ചരേത്‌ 


60. പ്രാണിനാം ദേഹമദ്ധ്യേതു സ്ഥിതോ ഹംസഃ 
സദാച്യുതഃ 


ഹംസ ഏവ പരം സത്യം ഹംസ ഏവതു 
ശക്തികം 


രണ്ടും ഉച്ചരിച്ച്‌ ആദ്യം യഥാക്രമം നമസ്ക്കരിക്കണം. 
നമസ്ക്കാര യോഗമുദ്രകളാല്‍ പൂജിക്കണം. വത്സ, സൂര്യഗ്ര 
ഹണം പ്രതൃക്ഷയജനമാണെന്നു പറയുന്നു. ജലത്തില്‍ 
ജലമെന്ന പോലെ സായൂജ്യ പദവും ജ്ഞാനത്താല്‍ കൈവരു 
ത്താം. യോഗാഭ്യാസത്തിനു ചെയ്യുന്ന ്രമം വളരെ ഫലം 
ചെയ്യും അതു മൂലം സര്‍വദുഃഖങ്ങളും ശമികക്കും. ദുഃഖങ്ങള്‍ 
ദൂരീകരിക്കാന്‍ ശ്രമിക്കുക. സദാ ഈ മന്ദ്രം ജപിച്ചുകൊണ്ട്‌ 
യോഗധ്യാനങ്ങളാല്‍ ജ്ഞാനത്തില്‍ താദാത്മ്യം പ്രാപിക്കുക. 
യോഗഭ്യാസ ശ്രമം ഏറ്റവും ഗുണപ്രദമാകുന്നു. ജ്ഞാനം 
കൊണ്ടു മാത്രമേ പരമസ്വരുപം പ്രാപിക്കാന്‍ സാധുക്കൂ. ജീവി 
കളുടെ ശരീരത്തില്‍ അച്യുതനാകുന്ന ഹംസം സദാ വസി 
ക്കുന്നു. ഹംസം തന്നെയാണ്‌ പരമസത്യം ഹംസം തന്നെ 
ശക്തി സ്വരൂപമെന്നറിയുക. 


6. ഹംസ ഏവ പരം വാക്യം ഹംസ ഏവ 
തു വാദികം 
ഹംസ ഏവ പരോ രുദ്രോ ഹംസ ഏവ 
പരാത്‌ പരം 
62. സര്‍വ ദേവസ്യ മധ്യസ്ഥോ ഹംസ 
ഏവ മഹേശ്വര 
പൃഥിവ്യാദി ശിവാന്തം തു അകാരാദ്യാശ്ച 
പര്‍ണ്ണകാഃ 
63. കൂടാന്ത ഹംസ ഏവസ്യാത്മാതൃകേതി 
വ്യവസ്ഥിതാഃ 


മാതൃകാരഹിതം മന്ദ്രമാദിശന്തേ ന കുത്രചിത്‌ 


64. ഹംസ ജ്യോതിരനൂപമ്യം മദ്ധ്യേ ദേവം 


വ്യവസ്ഥിതം 
ദക്ഷിണാ മുഖമാശ്രിത്യ ജ്ഞാനമുദ്രാം 
പ്രകല്പയേത്‌ 
65. സദാ സമാധിം കുർവീത ഹംസ 
മ്ര്ത്രമനുസ്മരന്‍ 


നിര്‍മ്മല സ്ഫടികാകരം ദിവ്യരൂപമനൂപമം 


പരമമായ വാക്യം ഹംസം തന്നെ സമസ്ത വേദങ്ങളു 
ടെയും സാരം ആണ്‌. ഹംസ പരമരുദ്രയാണ്‌. ഹംസം തന്നെ 
യാണ്‌ പരാത്പരം സകലദേവന്മാരുടേയും മധ്യസ്ഥനായ 
ഹംസം തന്നെയാണ്‌ പരമേശ്വരന്‍. പൃഥ്വി മുതല്‍ ശിവന്‍ 
വരെയും അകാരം മുതല്‍ ക്ഷ വരെയും ഹംസം തന്നെയാണ്‌ 


le 


മാര്രകളെപ്പോലെ വ്യവസ്ഥിതമായിരിക്കുന്നത്‌. മാത്രാ 
രഹിതമായ മന്ത്രോപദേശമില്ല. ഹംസത്തിന്റെ അനുപമ 
ജ്യോതിസ്സ്‌ ദേവന്മാരുടെ മധ്യത്തില്‍ സ്ഥിതിചെയ്യുന്നു. 
ദക്ഷിണാഭിമുഖമായി ജ്ഞാനമുദ്ര സങ്കല്‍പിച്ച്‌ സമാധിയില്‍ 
ഹംസത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുക. നിര്‍മ്മല സ്ഥടിക 
രൂപമായ ദിവ്യരൂപവും ധ്യാനിച്ചു കൊള്ളണം. 


66. മധ്യദേശേ പരം ഹംസം ജ്ഞാന 
മുഗ്രാത്മ രൂപകം 


്രാണോപാനഃ സമാനശ്ചോദാന വ്യാനന 
ച വായവം 


67. പഞ്ച കര്‍മ്മന്്രിയൈര്‍ര്യംക്താ ക്രിയാശക്തി 
ബലോദ്യതാഃ 


നാഗഃ കൂര്‍മ്മശ്ച കൃകരോ ദേവദത്തോ 
ധനജ്ഞയഃ 


68. പഞ്ച ജ്ഞാനേന്ദ്രിയൈര്യംക്തഃ ജ്ഞാനശക്തി 


ബലോദൃതാഃ 


പാവകഃ ശക്തി മധ്യേതു നാഭിചക്രേ 
രവിഃ സ്ഥിതാ 


69. ബന്ധമുദ്രാ കൃതായേന നാസാഗ്രേ തു 
സ്വലോചനേ 


അകാരേ വഹിരിത്യാഹുരുകാരേ രവിസംസ്ഥിതഃ 


70. മകാരേ ച്രുവേര്‍മധ്യേ പ്രാണശക്ത്യാ 
പ്രബോധയേത്‌ 


ബ്രഹ്മഗ്രന്ഥിരകാരേ ച വിഷ്ണുഗ്രന്ഥിര്‍ 
ഹൃഭിസ്ഥിതഃ 


ജ്ഞാനമുദ്രാരൂപത്തോടുകൂടിയ പത്മ ഹംസത്തെ 
മധ്യഭാഗത്ത്‌ ധ്യാനിക്കണം. പ്രാണന്‍ അപാനന്‍ സമാനന്‍ 
ഉദാനന്‍ വ്യാനന്‍ എന്നീ അഞ്ചു വായുക്കളും അഞ്ചുകര്‍ 
മ്മേന്ദ്രിയങ്ങളും ചേര്‍ന്ന ക്രിയാശക്തി അധികം ബലവത്താ 
യിത്തീരുന്നു. നാഗം കൂര്‍മ്മം കൃകരം ദേവദത്തം ധനജ്ഞയം 
എന്നിവയോടും അഞ്ച്‌ ജ്ഞാനേന്ദ്രിയങ്ങളോടും കൂടിയ 
ജ്ഞാന ശക്തി ബലവത്തരമാകും. ശക്തി മധ്യത്തില്‍ 
അഗ്നിയും നാഭീക്രത്തില്‍ രവിയും സ്ഥിതിചെയ്യുന്നു. ആദ്യം 
ബന്ധമുദ്ര അഭ്യസിക്കണം. നാസാഗ്രത്തിലും നേത്രങ്ങളിലും 
അകാരാഗ്നിയാണുള്ളത്‌. ഹൃദയസ്ഥാനത്ത്‌ ഉകാരത്തിലും 
പുരികങ്ങളുടെ മധ്യത്തിലും അഗ്നിയാണ്‌. അവയില്‍ പ്രാണ 
ശക്തി ലയിപ്പിക്കണം. ബ്രഹ്മഗ്രന്ഥി അകാരത്തിലും വിഷ്ണു 
ഗ്രന്ഥി ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നു. 


71 രുദ്ര ഗ്രന്ഥിര്‍ശ്രുവോര്‍ മധ്യേ ഭിദ്ൃതേക്ഷ 
രവായുനാ 
അകാരേ സംസ്ഥിതോ ബ്രഹ്മാ ഉകാരെ വിഷ്ണു 


രാസ്ഥിതഃ 


72. മകാരേ സംസ്ഥിതോ രുദ്രഃ തതോ സ്യാന്താ 
പരാത്പരഃ 


K 


കണം സംകുച്യ നാഡ്യാദന സ്തംഭിതേ 
യേന ശക്തിതഃ 


73. രസനാ പീഡ്യമാനേയം ഷോഡശീവോര്‍ 
ധ്വഗാമിനീ 


ത്രികൂടം ര്രിവിധാ ചൈവ ഗോലാഖം 
നിഖരം തഥാ 


74. ത്രി ശംഖവ്രജമോംകാര മൂര്‍ധ്വനാളം 
ദ്രുപോര്‍മുഖം 


കുണ്ഡലീം ചാലയന്‍ പ്രാണാന്‍ ഭേദയന്‍ 
ശശിമണ്ഡലം 


78. സാധയന്‍ വ്രജകുംഭാണി നവദ്വാരാണി 
ബന്ധയേത്‌ 


സുമനഃ പവനാരുഡ്ഃ സരാഗോ നിര്‍ഗുണസ്തഥാ 


പുരികങ്ങളുടെ മധ്യത്തില്‍ സ്ഥിതിചെയ്യുന്ന രുദ്രഗഗഗന്ഥി 
അക്ഷരവായു മുഖേന ഭേദിക്കപ്പെടുന്നു. അകാരം സ്രഹ്മാ 
വിന്റെയും ഉകാരം വിഷ്ണുവിന്റെയും മകാരം രുദ്രന്റെയും 
സ്ഥാനമാകുന്നു. അതിന്റെ അവസാനഭാഗത്ത്‌ പരാത്പരം 
സ്ഥിതിചെയ്യുന്നു. കണ്ഠം സങ്കോചിപ്പിച്ച്‌ നാഡ്യാദി ശക്തി 
യെ സ്തംഭിപ്പിക്കണം. പിന്നെ നാക്ക്‌ അമര്‍ത്തി ഷോഡാ 
ശാധാരയുക്തവും ഈര്‍ധ്വഗാമിയും തതികൂടയുക്തവും 
ത്രിവിധം ബ്രഹ്മരന്ധ്ര ഗാമിയും സൂക്ഷ്മവുമായ സുഷുമ്നാ 
നാഡിയേയും ത്രി ശിഖം വ്രജം ഓം കാരയുക്തം ഈര്‍ധ്ധ 
നാളം തുടങ്ങിയവ ദ്രുകുടിയിലേക്ക്‌ പോകുന്നതുമായ 
കുണ്ഡലിനി ശക്തിയെയും പ്രാണങ്ങളെയും ചലിപ്പിച്ച്‌ ചന്ദ്ര 
മണ്ഡലം ഭേദിച്ച്‌ നവദ്വാരങ്ങള്‍ ബന്ധിച്ച്‌ വ്രജ കുംഭക 
സാധന ചെയ്യുക മനസ്സ്‌ നിര്‍ഗുണമാക്കി പ്രസന്നതയോടെ 
പവനാരുഡനും ആകണം. 


76. ബ്രഹ്മസ്ഥാനേതു നാദഃ സ്യാച്ഛാകിന്യമൃത 
വര്‍ഷിണി 
ഷട്ച്രകമണ്ഡലോദ്ധാരം ജ്ഞാനദീപം 
പ്രകാശയേത്‌ 
77. സര്‍വഭൂതസ്ഥിതം ദേവം സര്‍വേശം 
നിതൃമര്‍ച്ചയേത്‌ 
ആത്മരൂപം തമാലോക്യ ജഞാനരുൂപം നിരാമയം 
78. ദൃശ്യം തം ദിവ്യ രൂപേണ സര്‍വവ്യാപി 
നിരഞ്ജനം 
ഹംസ ഹംസവദേദ്വാക്യം പ്രാണിനാം 
ദേഹമാശ്രിതഃ 
79. സഹസ്രമേകം വ്യയുതഷ്ടശതം 
ചൈവ സര്‍വദാ 
ഉച്ചരന്‍ പഠിതോ ഹംസഃ സോഹമിതൃഭിധീയതേ 


80. പൂര്‍വഭാഗേഹ്യധോലിംഗം ശിഖിത്യാം 
ചൈവ പശ്ചിമം 


P 


fh 


ജ്യോതിര്‍ലിംഗം ദ്രുവോര്‍മധ്യേ നിത്യം ധ്യായേത്‌ 
സദായതിഃ 


അങ്ങനെ ഇരിക്കുമ്പോള്‍, (ബഹ്മസ്ഥാനത്ത്‌ നാദം 
കേള്‍ക്കുന്നു. മാത്രമല്ല ശാന്തിയുടെ നാഡിയില്‍ നിന്നും 
അമൃതവൃഷ്ടി ഉണ്ടാകുന്നു. ഷട്ചരകമണ്ഡലം ഭേദിക്കപ്പെ 
ടുന്നതുകൊണ്ട്‌ ജ്ഞാനമാകുന്ന ദീപം പ്രകാശിക്കുന്നു. സര്‍വ 
ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന പരമദേവനെ എപ്പോഴും 
പൂജിക്കണം. ആത്മരുപം അന്ധകാരത്തെ നശിപ്പിക്കുന്നതും 
ജ്ഞാനസ്വരൂപനും വ്യാധിരഹിതവുമാകുന്നു. സര്‍വവ്യാ 
പിയും നിരഞ്ജനവുമായ ആ ദിവ്യസ്വരൂപത്തെ ദര്‍ശിച്ച്‌ 
ഹംസം, ഹംസം എന്നു ജപിക്കണം. പ്രാണികളുടെ ശരീര 
ത്തില്‍ സ്ഥിതിചെയ്യുന്ന ്രാണാപാന്ഗ്രന്ഥിയെ അരൂപം 
എന്നു പറയുന്നു. ഈ അരൂപമന്ത്രം, നിത്യവും, ഇരുപത്തോ 
രായിരത്തി അറുന്നുറു തവണ ജപിച്ചാല്‍ ഹംസം സോഹം 
എന്നുള്ള രൂപമായിത്തീരുന്നു. സാധകന്‍ സദാ കുണ്ഡലി 
നിയുടെ പൂര്‍വൃഭാഗത്ത്‌ അധോലിംഗത്തേയും ശിഖാസ്ഥാന 
ത്ത്‌ പശ്ചിമലിംഗത്തെയും, ശ്രുകുടികളുടെ മദ്ധ്യ ഭാഗത്ത്‌ 
ജ്യോതിര്‍ലിംഗത്തെയും ധ്യാനിക്കണം. 


81. അച്യുതോഹമചിന്ത്യോഹമതര്‍ക്യോ 
ഹമജോസ്മൃഹം 


അപ്രാണോഹമകായോ ഹമനംഗോസ്മ്യ 
ഭയോസ്മൃഹം 


82. അശബ്ദോഹമരുപോഹമസ്പര്‍ശോസ്മ്യ 
ഹമദ്വയഃ 


അരസോഹമഗന്ധോഹമനാദിരമ്യ തോസ്മൃഹം 


83. അക്ഷയോഹമലിംഗോഹമജരോസ്മ്യക 
ലോസ്മൃഹം 


അപ്രാണോഹമമുകോ ഹമചിന്ത്യോസ്മ്യകൃതോ 
സ്മൃഹം 


84. അന്തര്യാമൃഹമ്രഗാഹ്യോനിര്‍ദേശ്യോഹമ 
ലക്ഷണ? 


അഗോത്രോ ഹമഗാത്രോഹമചക്ഷുഷ്കോസ്മൃ 
വാഗഹ്‌ 


85. അദൃശ്യോഹമവര്‍ണ്ണോഹമഖണ്‍ ഡോസ്മ്യ 
ഹമദ്ഭൂതഃ 


അശ്രുതോഹമദൃഷ്ടോഹമന്വേഷ്ടവ്യോമ 
രസ്മൃഹം 

ഞാന്‍ അച്യുതനും, അചിന്ത്യനും, അതര്‍ക്കൃനും, 
ജന്മരഹിതനും, ്രാണരഹിതനും, ശരീരരഹിതനും, അംഗര 
ഹിതനും, ഭയരഹിതനും, ശബ്ദരഹിതനും, അരൂപനും, 
അസ്പര്‍ശനും, അദ്വയനും, രസവിഹീനനും, ഗന്ധരഹി 
തനും, അനാദ്യമൃതസ്വരൂപനും, അക്ഷയനും, ലിംഗരഹിത 
നും, ജരാഹീനനും, കലാരഹിതനും, അപ്രാണനും, അമൂക 
നും, അചിന്ത്യനും, ക്രിയാരഹിതനും ആകുന്നു. ഞാന്‍ 
സര്‍വാന്ത്യര്യാമിയും, അഗ്രാഹൃനും നിര്‍ദ്ദേശലക്ഷണരഹി 


തനും, അദൃശ്യനും, വര്‍ണ്ണരഹിതനും, അഖണ്ഡനും, 
അത്ഭുതനും, അദൃശ്യനും, വര്‍ണ്ണരഹിതനും, അഖണ്ഡനും, 
അത്ഭുതനും, അശ്രുതനും, അദൃഷ്ടനും, അന്വേഷിക്കേ 
ണ്ടവനും അമരനുമാകുന്നു. 


86. അവായുരപ്യനാകാശോതേജസ്കോവ്ഭി 
ചാര്യഹം 


അമതോഹമജാതോഹമതിസുൂക്ഷ്മോ 
വികാരൃഹം 


87. അരജസ്കോതമസ്കോഹമസ്ത്ത്വോസ്മ്യ 
ഗുണോസ്മൃഹം 
അമായോനുഭവാത്മാഹനന്യോ വിഷ 
യോസ്മൃഹം 


88. അദ്വൈതോഹമപൂര്‍ണ്ണാഹമബാഹ്യോ 
ഹമനന്തരഃ 


ശ്രോതാഹമദീര്‍ഘോഹമവ്യക്തോഹമനാമയഃ 


89. അദ്വയാനന്ദവിജ്ഞാനഘനോ സ്മൃഹമവിക്രയഃ 


അനിച്ഛോഹമലോപോഹമകര്‍ത്താ 
സ്മൃഹമദ്വയഃ 


90. അവിദ്യാകാരൃൃയഹീം നാഹമവാഗ്രഹസനഗോചരഃ 


അല്പോഹമശോകോഹമവികല്പോസ്മ്യ 
വിജ്ജ്വലന്‍ 


ഞാന്‍ വായുരഹിതനും, ആകാശരഹിതനും, തേജോര 
ഹിതനും, അവ്യഭിചാരിയു, അജേഞയനും, ജന്മരഹിതനും, 
അതിസൂക്ഷ്മനും അവികാരിയും സത്വരജസ്തമോരഹിതനും 
ഗുണാതീതനും, മായാരഹിതനും, അന്യനും അവിഷയകനും 
അദ്വൈതനും, അപൂര്‍ണ്ണനും ബാഹ്യാഭൃന്തരഹീനനും, 
ശ്രോത്രരഹിതനും, അദീര്‍ഘനും, അവ്ൃക്തനും, വ്യാധിര 
ഹിതനും അവികാരിയും ഇച്ഛാരഹിതനും അകര്‍ത്താവും 
അലേപനും അദ്വയനും ആനന്ദസ്വരൂപനും വിജ്ഞാനഘ 
നനും അവികാരിയും ഇച്ഛാരഹിതനും അകര്‍ത്താവും 
അലേപനും അദ്വയനും അവിദ്യാജനിതകാരൃഹീനനും 
അനല്പനും ശോകരഹിതനും നിര്‍വികല്പനും വിശേഷാ 
ഗ്നിരഹിതനുമാകുന്നു. 


91. ആദിമദ്ധ്യാന്തഹീനോഹമാകാശസദ്ൃ 
ശോസ്മൃഹം 


ആത്മചൈതന്യരൂ൦ പാഹമഹമാനന്ദചിദ്ഘനഃ 
92. ആനന്ദാമൃതരൂപോ ഹമാത്മസംസ്ഥോഹമന്തരഃ 


ആത്മകാമോഹമാകാശാത്‌ പരമാത്തമേ 
ശ്വരോസ്മ്യഹം 


93. ഈശാനോസ്മ്യഹമീഡ്യോഹമഹമുത്തമ 
പുരുഷഃ 
ഉത്കൃഷ്ടോഹമുപദ്രഷ്ടാഅ ഹമുത്തരതരോ 
സ്മൃഹം 


94. കേവലോഹം കവിടഃകര്‍മ്മാദ്ധ്യക്ഷോഹം 
കരണാധിപഃ 


ഗുഹാശ യാഹംഗോപ്താഹം ചക്ഷുഷശ്ചക്ഷു 
രസ്മൃഹം 


95. ചിദാനന്ദോസ്മ്യഹം ചേതാ ചിദ്ഘനനശ്ചിന്മയോ 
സ്മൃഹം 

ജ്യോതിര്‍മ്മയോസ്‌ മൃഹംജായാജേജ്യാതിഷാം 
ജ്യോതിരസ്മൃഹം 


ഞാന്‍ ആദിമധ്യാന്തരഹിതനും, ആകാശസദൃശ്യനും, 
ആത്മചൈതന്യരൂപനും ആനന്ദചിദ്ഘനനും ആനന്ദാമൃത 
രൂപനും, ആത്മസംസ്ഥിതനും അന്തരനും ആത്മകാമനും 
ആകാശത്തില്‍ പരാത്മപരമേശ്വരസ്വരൂപനും ഈശാനനും 
പൂജ്യനും, ഉത്തമപുരുഷനും ഉത്കൃഷ്ടനും ഉപദ്രഷ്ടാവും 
പരാത്പരനും കേവലനും കവിയും കര്‍മ്മാദ്ധ്യാക്ഷനും 
കരണാധിപതിയും ഗുപ്താശയനും ഗോപ്താവും നേത്രങ്ങള്‍ 
ക്കു നേത്രവുമാകുന്നു. ഞാന്‍ ചിദാനന്ദനും ചേതനയെ 
പ്രദാനം ചെയ്യുന്നവനും ചിദ്ഘനനും ചിന്മയനും ജ്യോതിര്‍മ്മ 
യനും, ജ്യോതിസ്സുകളില്‍ വെച്ച്‌ ശ്രേഷ്ഠമായ ജ്യോതിസ്സു 
മാകുന്നു. 


96. തമസഃ സാക്ഷ്യഹം തുര്യതുര്യോഹം 


തമസഃ പരഃ 
ദിവ്യോ ദേവോസ്മി ദുര്‍ദര്‍ശോ ദൃഷ്ടാധ്യായോ 
ധ്രുവോസ്മൃഹം 


97. നിത്യോഹം നിരവദ്യോഹം നിഷ്ക്രിയോസ്മി 
നിരഞ്ജനഃ 


നിര്‍മ്മലോ നിര്‍വികല്പോഹം നിരാഖ്യാതോ 
സ്മിനിശ്ചലഃ 


98. നിര്‍വ്വികാരോ നിതൃപൂതോ നിര്‍ഗ്ഗാണോ 
നിസ്പ്യഹോസ്മൃഹം 
നിരിന്ദ്രിയോ നിയന്താഹം നിരപേക്ഷോസ്മി 
നിഷ്കലഃ 


99. പുരുഷഃ പരമാത്മഹം പുരാണഃ പരമോസ്മൃഹം 
പരാവരോസ്മൃഹം പൂര്‍ണ്ണഃ 
്രഭുരസ്മി പുരാതനഃ 


പൂര്‍ണ്ണാനന്ദൈകബോധോഹം 
്രത്യഗേകരസോസ്മ്യഹം 


ഞാന്‍ അന്ധകാരത്തില്‍ സാക്ഷിയും തുര്യത്തിന്റെയും 
തുര്യനും, അന്ധകാരത്തിനും പരമമായ ദിവ്യദേവസ്വരൂപനും 
ദൂര്‍ദ്ദര്‍ശനും ദൃഷ്ടിക്കാധാരമായ ്രുവനും, നിത്യനും, 
നിര്‍ദ്ദോഷനും, നിഷ്ക്രിയനും, നിരഞ്ജനും, നിര്‍മ്മലനും, 
നിര്‍വികല്പനും, നിരാഖ്യാതനും നിശ്ചലനും, നിര്‍വികാ 
രനും, സദാപവിത്രനും, നിരപേക്ഷനും, നിഷ്കളനും, 
പരമപുരുഷനും, പരമുരാണനും, പരാപരനും, പ്രാജ്ഞനും, 
പ്രപഞ്ചോപശമനും പരമൃതനും പുരാതന പൂര്‍ണ്ണരപഭുവും 


പൂര്‍ണ്ണാനന്ദനും ഏകബോധരൂപനും seh noes 
കുന്നു. 


101. ര്രജ്ഞാതോഹം പ്രശാന്തോഹം പ്രകാശഃ 
പരമേശ്വരഃ 


ഏകധാ ചിന്ത്യമാനോഹം ദ്വൈതാദ്വൈത 
വിലക്ഷണഃ 


102. ബുദ്ധോഹം ഭൂതപാലോഹം ഭാരുപോഹം 
ഭഗവാനഹം 


മഹജേഞയോ മഹാനാസ്മി മഹാജേഞയോ 
മഹേശ്വരഃ 


103. വിമുക്തോഹം വിഭുരഹംവരേണ്യാവ്യാ 
പകോസ്മൃഹം 


വൈശ്വാനരോ വാസുദേവോ വിശ്വതശ്ച 
ക്ഷുരസ്മൃഹം 


104. വിശ്വാധികോഹംവിശദോ വിഷ്ണുര്‍വിശ്വക്ൃ 
ദസ്മൃഹം 

ശുദ്ധോസ്മിശുക്രഃ ശാന്തോസ്മിശശ്വതോസ്മി 
ശിവോസ്മൃഹം 


105. സര്‍വഭൂതാന്തരാത്മാഹനനസ്മിസനാതനഃ 


അഹംസക്ൃദ്വിഭാതോസ്മിസ്വേ 
മഹിമ്നി സദാസ്ഥിതഃ 


ഞാന്‍ പ്രജ്ഞാനനും, പ്രശാന്തനും, പ്രകാശരൂപനും, 
പരമേശ്വരനും, ദ്വൈതാദ്വൈതങ്ങള്‍ക്കും ഭിന്നമായ ഏക 
ചിന്ത്യമാനനും, ബുദ്ധനും ഭൂതപാലകനും പ്രകാശസ്വരൂപ 
നുമായ ഭഗവാനും മഹാജേഞയനും, മഹാനായ മഹേശ്വ 
രനും വിമുക്തനും വിഭുവും ശ്രേഷ്ഠനും, വൈശ്വാനരനും 
വാസുദേവനും, വിശ്വചക്ഷുസ്വരൂപനും വിശ്വാധികനും 
വിശ്വകര്‍ത്താവായ വിശദനും വിഷ്ണുവും ശുദ്ധനും 
ശാന്തസ്വരൂപനും, ശാശ്വതനും, ശിവനും, സര്‍വാഭൂതാ 
ന്തരാത്മാവും, സ്വമഹിമയില്‍ സ്ഥിതിചെയ്തുകൊണ്ട്‌ 
എപ്പോഴും പ്രകാശമാനനായിരിക്കുന്നവനുമാകുന്നു. 


106. സര്‍വാന്തരഃ സ്വയം ജ്യോതിഃ സര്‍വാധിപ 
തിരസ്മൃഹം 
സര്‍വഭൂതാധിവാസോഹംസര്‍വവ്യാ 
പീസ്വരാഡഹം 
107. സമസ്ത സാക്ഷീ സര്‍വാത്മാ 
സര്‍വഭൂത ഗുഹാശയഃ 
സര്‍വേന്ദ്രിാഗുണാഭാസഃ സര്‍വേന്ദ്രിയ 
വിവര്‍ജ്ജിതഃ 
108. സ്ഥാനത്രയവൃതീതോഹംസര്‍വാനു 
ഗ്രാഹകോ സ്മൃഹം 


സച്ചിദാനന്ദപൂര്‍ണ്ണാത്മാ സര്‍വുപ്രേമാ 
സ്പദോസ്മൃഹം 


1 


109. സച്ചിദാനന്ദമാത്രോഹംസ്വപ്രകാശോ 
സ്മിചിദ്ഘിനഃ 


സത്ത്വസ്വരൂപസന്മാത്രസിദ്ധസര്‍വാ 


ത്മകോസ്മൃഹം 


110. സര്‍വാധിഷ്ഠിതസന്മാത്രഃ സ്വാത്മബന്ദന 


ഹരോസ്മൃഹം 


സര്‍വഗ്യാസോസ്മൃഹം സര്‍വ്രദഷ്ടാ 
സര്വാനുഭൂരഹം 


ഏവം യോ വേദ തത്ത്വേന സൈവ 
പുരുഷ ഉച്യതേ ഇത്യുപനിഷത്‌ 
ഞാന്‍ സര്‍വാന്തരനും ജ്യോതിസ്വരൂപനും സര്‍വാധിപ 


തിയും സമസ്തഭൂതങ്ങളും എന്നില്‍ തന്നെയാണ്‌ വസിക്കു 
ന്നത്‌. ഞാന്‍ സര്‍വ്വവ്യാപിയും, സാഗ്രാട്ടുമാകുന്നു. ഞാന്‍ 


തന്നെയാണ്‌ സര്‍വത്തിനും സാക്ഷി. ഞാന്‍ സര്‍വാത്മാവും 
സര്‍വഭൂതങ്ങളുടെയും, ഗുഹ്യാശയനുമാകുന്നു. ഞാന്‍ 
സര്‍വ്വ്േന്ദിയരഹിതനും ആകുന്നു. ഞാന്‍ സ്ഥാനത്രയാതീ 
തനും എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനുമാകുന്നു. ഞാന്‍ 
തന്നെയാണ്‌ എല്ലാവരുടെയും പ്രേമത്തിന്‌ ആസ്പദമായിരി 
ക്കുന്ന സച്ചിദാനന്ദപൂര്‍ണ്ണാത്മാവ്‌. ഞാന്‍ സച്ചിദാനന്ദമാ 
ത്രനും സ്വയം പ്രകാശനുമായ ചിദ്ഘനരൂപനുമാകുന്നു. 
ഞാന്‍ സത്യസ്വരൂപനും, സന്മാത്രനും സിദ്ധിയും സർവാ 
ത്മാവുമാകുന്നു. ഞാന്‍ സര്‍വാധാരരുപനും, സത്യസ്വരൂപനും 
സ്വാത്മാബന്ധനഹര്‍ത്താവും ആകുന്നു. ഞാന്‍ എല്ലാവരേ 
യും ഗ്രസിക്കുന്നവനും, എല്ലാം കാണുന്നവനും, സര്‍വാനുഭ 
വരൂപനുമാകുന്നു. ഇപ്രകാരം തത്ത്വം ഗ്രഹിക്കുന്നവനാണ്‌ 
പുരുഷന്‍ എന്ന്‌ ഈ ഉപനിഷത്തു പറയുന്നു. 


ബ്രഹ്മവിദ്യോപനിഷത്ത്‌ സമാപിച്ചു 


ne 


Y 


ബേഛ്മോപന്ദ്ഷത്ത്‌ 


൭ 


ശാന്തിമന്ത്രം 


ഓം സഹനാവവതു സഹന ഭുനക്തു 
സഹവീര്യം കരവാവഹ തേജന്വിനാ വധീത മസ്തു 


മാവിദ്വിഷാവ ഹൈ ഓം ശാന്തിഃ ശാന്തിഃശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച്‌ രക്ഷിക്കട്ടെ. 
ഞങ്ങള്‍ രണ്ടുപേരും ഒരുമിച്ച്‌ മുന്നോട്ടു പോകട്ടെ ഒരുമിച്ച്‌ 
കഴിവുകള്‍ പ്രദര്‍ശിപ്പിക്കട്ടെ. ഞങ്ങളുടെ അധ്യയനം 
തേജസ്വിയാകട്ടെ ഞങ്ങള്‍ കലഹിക്കാന്‍ ഇടവരാതിരിക്കട്ടെ. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. അഥാസ്യ പുരുഷസ്യ ചത്വാരി സ്ഥാനാനി ഭവന്തി 
നാഭിര്‍ഹൃദയം കണ്ഠം മൂര്‍ധാ ച തത്ര ചതുഷ്പാദം 
ബ്രഹ്മ വിഭാതി ജാഗരിതേ ബ്രഹ്മാ സ്വപ്നേ വിഷ്ണു 
സുഷുപ്തഈ രുദ്രസ്തുരീയമക്ഷരം സ ആദിത്യോ 
വിഷ്ണുശ്ചേശ്വരശ്ച സ്വയമമനസ്കമശ്രോത്രമപാണി 
പാദം ജ്യോതി വിദിതം യത്ര ലോകാ നലോകാ ദേവാ 
ന ദേവാവേദാ ന വേദാ യജ്ഞന യജ്ഞാ മാതാ ന 
മാതാ പിതാ ന പിതാ സ്നുഷാ ന സ്നുഷാ ചണ്ഡ 
ലോ ന ചണ്ഡാലഃ പാല്ക്കസഃ ശ്രമണോ ന ശ്രമണഃ 
താപസോ ന താപസഃ ഏകമേവ തത്‌ പരപഡ്രഹ്മ 
വിഭാതി നിര്‍വാണം 


3. നത്രദേവാ ദൃഷയ പിതരഃ ഇക്ഷതേ പ്രതി 
ബുദ്ധസര്‍വവിദ്യോതി 


4. ഹൃദിസ്ഥാഃ ദേവതാ സർവാ ഹൃദി പ്രാണാ 
പ്രതിഷ്ഠിതാ ഹൃദി പ്രാണശ്ച ജ്യോതിശ്ച ത്രിവൃത്‌ 
സൂത്രം ച തദ്വിദു ചൈതന്യ തിഷ്ഠതി 


5. യജേഞാപവീതം പരമം പവി്രം പ്പജാപ 
തേര്‍യത്‌ സഹജം പുരസ്താത്‌ ആയുഷ്യമഗ്ര്യം 
പ്രതിമുഞ്ച ശുഭം യജേഞാപവീതം ബലമസ്തു 
തേജഃ 


1. ശരീരത്തില്‍ നാഭി ഹൃദയം കണ്ഠം ബ്രഹ്മരന്രം ഈ 
നാലെണ്ണം ആത്മാവിന്റെ വിശേഷസ്ഥാനങ്ങളാണ്‌. അവയില്‍ 
നാലു ചരണങ്ങളുളള ബ്രഹ്മം പ്രകാശയമയമാകുന്നു. ജാഗ്രത്‌, 
സ്വപ്നം, സുഷുപ്തി,തുരീയം ഇതാണ്‌ ആത്മാവിന്റെ നാല്‍ 
അവസ്ഥകള്‍. ഇവയില്‍ ജഗ്രത്തില്‍ ബ്രഹ്മരുപത്തിലും 
സ്വപ്നത്തില്‍ വിഷ്ണു രൂപത്തിലും പ്രകാശമയമായി 
ഭവിക്കുന്നു.ആത്മാവ്‌, മനസ്സ്‌ ഇന്ദ്രിയങ്ങള്‍, കാല്‌, കൈ ഇവ 
യൊന്നും ഇല്ലാത്തതാണ്‌. അത്‌ പ്രകാശമയമായി അറിയ 
പ്പെടുന്നു. 


2. ഈ ആത്മാവ്‌ അതായത്‌ ബ്രഹ്മം ലോകത്തില്‍ ലോകസ്വ 
രൂപമല്ല. മാതാവ്‌ മാതൃരുപത്തിലല്ല, ഭീലന്‍ ഭീലരൂപത്തിലല്ല, 
൨ ൨ ൨ 


2 


സന്യാസി സന്യാസിയുടെ രൂപത്തിലല്ല, വാന്പ്രസ്ഥി വാനപ്ര 
സ്ഥിയുടെ രൂപത്തിലുമല്ല, എന്നാല്‍ ഈ ബ്രഹ്മം സദാ ഒന്നു 
തന്നെയായി നിര്‍വാണ സ്വരൂപമായി പ്രകാശിക്കുന്നു. 


3. ഈ ബ്രഹ്മത്തില്‍ ദേവഗണങ്ങളോ ദൃഷികളോ പിത്യൂഗണ 
ങ്ങളോ ഒരു കഴിവും ഉള്‍ക്കൊള്ളുന്നില്ല. ജ്ഞാനം കൊണ്ടു 
മാ്രമേ അതിനെ അറിയാന്‍ സാധിക്കൂ. അത്‌ വിദ്യാസ്വരു 
പമാകുന്നു. 


4. എല്ലാ ജീവികളുടെയും ഹൃദയത്തില്‍ സമസ്ത ദേവതകളും 
നിലകൊളളുന്നു. ഹൃദയത്തിലാണ്‌ പ്രാണന്‍. പരമാത്മാവ്‌ 
മൂന്നു സ്വരൂപത്തില്‍ കാണപ്പെടുന്നു. ഈ തഥ്യം സൂചിപ്പിക്കു 
ന്നതിനായി മുന്നു ഇഴയുളള യജ്ഞസൂത്രം അഥവാ പൂണൂല്‍ 
ധരിക്കുന്നു. അതിന്റെ തത്വമറിയുന്നവര്‍ അത്‌ വിശദമാക്കുന്നു. 
പരമാത്മാവ്‌ ഹൃദയത്തില്‍ ചൈതന്യസ്വരൂപമായി വസി 
ക്കുന്നു. 


5. അതിന്റെ സൂചന നല്‍കുന്ന യജേഞാപവീതം ഏറ്റവും 
പരിശുദ്ധമാണ്‌. അത്‌ ആദ്യത്തെ പ്രജാപതിയോടൊപ്പം 
ഉണ്ടായതാണ്‌ ആയുഷ്കരമാണത്‌. അതു മനസ്സിലാക്കി നീ 
ഉജ്ജ്വലവും ഉത്തമവുമായ യജ്ഞോപവീതം ധരിക്കണം. അത്‌ 
ബലദായകവുമാണ്‌. 
6. സ ശിഖം വപനം കൃത്വാ 

ബഹി സൂത്രം തൃജേത്‌ ബുധഃ 

യദക്ഷരം പരം ബ്രഹ്മ 


തത്‌ സൂത്ര മിതി ധാരയേത്‌ 


7. സൂനാത്സൂത്രമിത്യാഹു 
സൂത്രം നാമ പരം പദം 
തത്‌ സൂത്രം വിദി തം യേന 


സ വിപ്രോവേദപാരഗഃ 


8. യേന സർവമിദം പ്രോതം 
സൂത്ര മണിഗണാ ഇവ 
തത്‌ സൂത്രം ധാരയേദ്യോഗീ 


യോഗവിത്തത്വദര്‍ശിവാന്‍ 


9. ബഹിഃ സൂത്രം തൃജേത്‌ വിദ്വാ 
നയോഗത്വമുപാസ്ഥിതഃ 
ബ്രഹ്മ ഭാവമിദം സൂത്രം 


ധാരയേത്‌ യഃ സചേതനഃ 


10. ധാരണാത്തസ്യ സൂരതസ്യ 
നോച്ഛിഷ്ടോ നാശുചിര്‍ഭവേത്‌ 
സൂത്ര മന്തര്‍ഗതം യേഷാം 
ജ്ഞാനയജ്ഞോപവിതിനാം 
തേ വൈ സൂത്രവിദോലോകേ 


തേ തു യജ്ഞോപ വീതിനഃ 


K 


6. ശിഖയോടൊപ്പം മുണ്ഡനം ചെയ്തതിനുശേഷം അതായത്‌ 
സന്യാസിയായതിനു ശേഷം ജാഞാനിക്ക്‌ ബ്രഹ്മസൂശ്രം 
കൈവെടിയാം യാതൊന്നിനെ അവിനാശിയായ പരബ്രഹ്മ 
മെന്ന്‌ പറയുന്നു. അതു തന്നെ ഈ സൂത്രത്തിന്റെ രൂപത്തി 


ലെന്നു ഗ്രഹിച്ചു. അതിനെ ഹൃദയത്തില്‍ ധരിക്കുക. 


7. പര്രബഹ്മം ഹൃദയത്തില്‍ കുടി കൊളളുന്നുവെന്ന്‌ പറയു 
ന്നത്‌. സൂത്രമെന്നതിന്റെ അര്‍ത്ഥം പരമപദമെന്നാണ്‌. ഈ 
സൂത്രത്തിന്റെ തത്വം ഗ്രഹിച്ചവന്‍ (്രാഹ്മണവേദപാര 


ഗാമിയാണ്‌. 


8. ചരടിന്മേല്‍ കുരുക്കള്‍ കോര്‍ത്തിണക്കുന്നതുപോലെ 
പരബ്രഹ്മത്തില്‍ സമസ്തവിശ്വവും കോര്‍ത്തിണക്കപ്പെട്ടി 
രിക്കുന്നു. അതുകൊഅടാണ്‌ സൂത്രമെന്ന പേര്‍ കിട്ടിയത്‌. 
തത്വ ദ്രഷ്ടാക്കളും യോഗവേത്താക്കളും ആയവര്‍ ഇത്‌ മാറത്ത്‌ 


ധരിക്കേണ്ടതാണ്‌. 


9. ഉത്തമ യോഗമാര്‍ഗ്ഗം പിന്തുടരുന്ന ജ്ഞാനി പുറമെയുള്ള 
സൂത്രം (പൂണൂല്‍; ഉപേക്ഷിച്ചു കൊളളട്ടെ. ബ്രഹ്മസ്വരുപത്തെ 
അറിയുന്നതാണ്‌ സൂത്രം. ഈ സൂത്രം ധരിക്കുന്നവന്‍ അതേ 
ചൈതന്യ സ്വരൂപം തന്നെ. ഈ സൂത്രം ധരിക്കുന്നതു കൊണ്ട്‌ 


മനുഷ്യന്‍ അപവിത്രനാകുന്നില്ല. 


10. ജ്ഞാനമാകുന്ന യജേഞാപവീതം ധരിക്കുന്ന പുരുഷ 
ന്മാരുടെ ഹൃദയത്തില്‍ ബ്രഹ്മരൂപമായ സൂത്രം ഉണ്ട്‌. അങ്ങനെ 
യുളളവരാണ്‌ സൂത്രത്തിന്റെ വാസ്തവികസ്ഥിതി മനസ്സിലാ 
ക്കുന്നത്‌. അവരാണ്‌ യഥാര്‍ത്ഥത്തിലുള്ള യജ്ഞാപവീതം 
ധരിക്കുന്നവര്‍. 
1. ജ്ഞാന ശിഖിനോ ജ്ഞാനനിഷ്ഠാ 

ജ്ഞാന യജ്ഞോപവിതിനഃ 


ജ്ഞാനമേവ പരം തേഷാം 


പവിശ്രം ജ്ഞാനമുച്യതേ 


12. അഗ്നേരിവ ശിഖാ നാന്യാ 
യസ്യ ജ്ഞാനമയീ ശിഖാ 
സ ശിഖീത്യുച്യതേവിദ്വാന്‍ 


ന്നേതരേ കേശ ധാരിണഃ 


13. കര്‍മണ്യധികൃതാ യേ തു 
വൈദികാ ബ്രാഹ്മണാദയഃ 
തൈതരഭിധാത്യമിദം സൂര്രം 


ക്രിയാംഗം തദ്ധി വൈ സ്മൃതം 


14. ശിഖാ ജ്ഞാനമയീയസ്യ 
ഉപവീതം ച തന്മയം 
ബ്രാഹ്മണ്യം സഫലം തസ്യ 


ഇതി ബ്രഹ്മ വിദോ വിദുഃ 


15. ഇദം യജ്ഞോപവീതം തു 
പരമം യത്‌ പാരായണം 
സ വിദ്വാന്‍ യജേഞാപവീതി 
സ്യാത്‌ സതം യജ്ഞിനം വിദുഃ 


11. ജ്ഞാനമാകു ശിഖ ചേര്‍ന്നവരും ജ്ഞാനത്തില്‍ തന്നെ 


നിഷ്ഠ ചേരുന്നവരും ആയവരുടെ യജ്ഞോപവീതത്തെ 


സംബന്ധിച്ചാണെങ്കില്‍ യഥാര്‍ത്ഥ ജ്ഞാനമാണ്‌ അവരെ 
പരിശുദ്ധരാക്കുന്നത്‌. 


12. യാതൊരു വ്യക്തിക്ക്‌ അഗ്നിശിഖിയെന്നപോലെ ജ്ഞാന 


ത്തിന്റെതായ ശിഖചേരുന്നു. അയാള്‍ക്ക്‌ വേറൊരു ശിഖ 


വേണ്ട, അവനെയാണ്‌ യഥാര്‍ത്ഥ ശിഖാധാരിയായും ജ്ഞാനി 


യായും ഗണിക്കേണ്ടത്‌. 


13. വൈദികര്‍മ്മങ്ങള്‍ക്ക്‌ അധികാരിയായിട്ടുളള ബ്രാഹ്മണന്‍ 
പൂണൂല്‍ ധരിക്കേണ്ടതുണ്ട്‌. എന്തുകൊണ്ടെന്നാല്‍ അതിനെ 


ക്രിയയുടെ അംഗമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. 


14. യാതൊരുവന്റെ ശിഖ ജ്ഞാനമയിയാണ്‌ അയാളാ 
ണ്ബ്രഹ്മവേത്താവ്‌. അതുപോലെ ജ്ഞാനമയമായ യജ്ഞോ 
പവീതമുളളവനാണ്‌ ബ്രാഹ്മണത്വത്തിന്റെ പൂര്‍ത്തി ചേര്‍ന്ന 
വന്‍. 


15. ജ്ഞാനം തന്നെയാണ്‌ യജ്ഞോപവീതം. അതുതന്നെ 
യാണ്‌ സര്‍വശ്രേഷ്ഠം. അതിനാല്‍ ജ്ഞാനിയാണ്‌ യഥാര്‍ത്ഥ 
ത്തില്‍ യജേഞാപവീതം ധരിക്കുന്നവന്‍. അയാളാണ്‌ ശരി 


യായ യജ്വാവ്‌. 
16. ഏകോ ദേവ സര്‍വ ഭൂതേഷു ഗുഡഃ സര്‍വവ്യാപീ 
സര്‍വവ്യാപീ 


സര്‍വഭൂതാന്തരാത്മാ കര്‍മ്മാധ്യക്ഷഃ 
സര്‍വ ഭൂതാധി 


വാസഃ സാക്ഷീ ചേതാ കേവലോ നിര്‍ഗുണശ്ച 


17. ഏകോവശീ സര്‍വഭുതാന്തരാത്മാ 
ഏകം രൂപം ബഹുധാ യഃ കരോതി 
തമാത്മസ്ഥം യേനു പശ്യന്തി ധീരാ 


സ്തേഷാം ശാന്തിഃ ശാശ്വതീ നേതരേഷാം 


18. ആത്മാനമരണിം കൃത്വാ 
പ്രണവം ചോത്തരാരണിം 
ധ്യാന നിര്‍മ്മഥനാഭ്യാസാ 


ക്ഷേത്രം പശ്യേന്നി ഗൂഡവത്‌ 


19. തിലേഷു തൈലം ദധനീവ സര്‍പ്പി 
രംപഃ സ്രോതഃ സ്വരണീഷു ചാഗ്നി 
ഏവമാത്മനൃപി ജായതേ {സന 


സത്യേനൈനം തപസാ യേ [നു പശ്യതി 


K 


20. ഈര്‍ണ്ണനാഭിര്‍ യഥാ തനൂന്‍ 
സൃതേ സംഹത്ൃപി 


ജാഗ്രത്‌ സ്വപ്നേ തഥാ ജീവോ 
ഗച്ഛത്യാഗച്ഛതേ പുനഃ 
16. ഏകനായ പരമാത്മാവ്‌ എല്ലാജീവികളിലും ഗൂഡനും 
സര്‍വവ്യാപിയും സകല ഭൂതങ്ങളുടെയും അന്തരാത്മാവും 
സകലരുടെയും കര്‍മ്മങ്ങളെ നിയമത്തില്‍ ബന്ധിക്കുന്ന 
വനും സകല ജീവികളുടെയും സാക്ഷിയും ചൈതന്യസ്വരൂ 
പനും ശുദ്ധനും നിര്‍ഗുണനുമാകുന്നു. 


17. ആ ഏകനും സകലതിനെയും വശത്താക്കുന്നവനും 
സകലഭൂതങ്ങളുടെയും അന്തരാത്മാവുമായ യാതൊന്ന്‌ തന്റെ 
ഏകമായ രൂപം അനേക പ്രകാരത്തില്‍ പ്രകടമാക്കുന്നു. 
അതിനെ യാതൊരു ബുദ്ധിമാന്‍ തന്നില്‍ ഒതുങ്ങിയിരിക്കുന്ന 
തായി കാണുന്നു, അവര്‍ക്കു മാത്രമാണ്ശാന്തി, അന്യര്‍ക്കല്ല. 


18. ആത്മാവിനെ താഴത്തെ അരണിയായും ഓങ്കാരത്തെ 
മുകളിലത്തെ അരണിയായും തീര്‍ത്ത്‌ ധ്യാനമാകുന്ന കടകോ 
ലുകൊണ്ട്‌ കടഞ്ഞ്‌ അപ്രകടമായ ആത്മാവിനെ സാക്ഷാത്ക 
രിക്കണം. 


19. എപ്രകാരം എള്ളില്‍ എണ്ണയും തൈരില്‍ നെയ്യും പ്രവാഹ 
ത്തില്‍ ജലവും വിറകില്‍ അഗ്നിയും അപ്രകടരുപത്തില്‍ നില 
കൊള്ളുന്നു. അതുപോലെ ആത്മാവും നമ്മുടെ ഉളളില്‍ 
നിലകൊളളുന്നു. ആ ആത്മാവ തപസ്സുകൊണ്ടും സത്യം 
കൊണ്ടും പ്രകടമാകുന്നു. 


20. എട്ടുകാലി എപ്രകാരം നൂലുകള്‍ പുറത്തെടുക്കുകയും 
അവ തന്നിലേക്ക്‌ വലിക്കുകയും ചെയ്യുന്നു. അതുപോലെ 
ജീവാത്മാവും ജാധ്രദവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും 
വന്നും പോയുമിരിക്കുന്നു. 
21. നേത്രസ്ഥം ജാഗരിതം വിദ്യാത്‌ 

കണ്ഠേ സ്വപ്നം സമാവിശേത്‌ 

സുഷുപ്തം ഹൃദയസ്തം തു 

തുരീയം മൂര്‍ദധ്നി സംസ്ഥിതം 
22. യതോ വാചോ നിവര്‍ത്തന്തേ 

അപ്രാപ്യ മനസാ സഹ 

സ്പന്ദമേതജ്ജീവസ്യ 


യജ്ഞാത്വാമുച്യതേ ബുധഃ 


23. സര്‍വവ്യാപിനമാത്മാനം 
ക്ഷീരേ സപ്പിരിവസ്ഥിതം 
ആത്മവിദ്യാതപോമൂലം 
തദ ബ്രഹ്മോപനിഷത്പദം 
തത്ര്രഹ്മോപനിഷത്‌ പദമിതി 


21. ജാഗ്രദവസ്ഥയിലെ വൈശ്വാനരനെന്നു പേരുളള ആത്മാവ്‌ 
ന്റേതത്തിലിരിക്കുന്നു. സ്വപ്നാവസ്ഥയിലെ തൈജസ 


ആത്മാവ്‌ ഹൃദയത്തില്‍, നാലാമത്തെതായ തുരീയാവ 
സ്ഥയില്‍ ആത്മാവ്‌ ്രഹമരന്ത്രത്തിലിരിക്കുന്നു- ഇങ്ങനെ 
മനസ്സിലാക്കേണ്ടതുണ്ട്‌. 


22. യാതൊരിടത്ത്‌ മനുഷ്യന്റെ വാണിയും മനസ്സും ചെന്ന 
ത്താന്‍ സാധിക്കുന്നില്ല, അങ്ങനെയുളള ആത്മാവിന്റെ 


EE 


ജ്ഞാനത്തെ മനസ്സിലാക്കി ജ്ഞാനിയായ വ്യക്തി fen 
യിത്തീരുന്നു. 


23. പാലില്‍ നെയ്യെന്നപോലെ സകലദിക്കിലും വ്യാപ്തമായ 
ആത്മാവ്‌ തപസ്സിനാല്‍ പ്രാപിക്കാന്‍ കഴിയും ഈ ആത്മാവ്‌ 
തന്നെയാണ്‌ ബ്രഹ്മം. ഇതാണ്‌ ഉപനിഷത്തുകളുടെ പരമപദം. 


ബ്രഹ്മോപനിഷത്ത്‌ സമാപിച്ചു. 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
ദച്യതേ പൂര്‍ണ്മസ്യ പൂര്‍ണ്ണാദായ പൂര്‍ണ്ണമേവാ വശി 
ഷ്യതേ 


ഈ പരബ്രഹ്മ പൂര്‍ണ്ണമാകുന്നു. ഈ പ്രപഞ്ചവും പൂര്‍ണ്ണ 
മാകുന്നു. പൂര്‍ണ്ണായ പരബ്രഹ്മത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണമായ ഈ 
പ്രപഞ്ചമുണ്ടാകുന്നു. പൂര്‍ണ്ണത്തില്‍ നിന്നും പൂര്‍ണ്ണം എടുത്തു 
കഴിഞ്ഞാലും പൂര്‍ണ്ണം തന്നെ അവശേഷിക്കുന്നു. 


1. അഥ ഭിക്ഷൂണാം മോക്ഷാര്‍ത്ഥിനഃ കുടീചകബ 
ഹുദകഹംസപരമഹംസോശ്ചേതി ചത്വാരഃ 


മോക്ഷം കാംക്ഷിക്കുന്ന ഭിക്ഷുക്കള്‍, കുടീചകന്‍, ബഹൂ 


2. കുടീചികാ നാമ ഗൌതമ ഭരദ്വാജ യാജ്ഞവല്ക്യ 
വസിഷ്ഠ്രപഭ്യതയോ അഷ്ട ഗ്രാസാംശ്ചരന്തോ 
യോഗ മാര്‍ഗ്ഗേ മോക്ഷമേവ പ്രാര്‍ത്ഥയന്തേ 


കുടീചികന്‍ എന്ന വിഭാഗത്തില്‍ പെടുന്ന സന്യാസിഗന 
തമന്‍ ഭരദ്വാജന്‍ യാജ്ഞവല്ക്യന്‍ വസിഷ്ഠന്‍ എന്നിവരെ 
പ്പോലെ എട്ടു ഉരുളകള്‍ മാത്രം ഭക്ഷിച്ചുകൊണ്ട്‌ യോഗമാര്‍ഗ്ഗ 
ത്തില്‍ കൂടി മോക്ഷം തേടുന്നു. 


3. അഥ ബഹുദകോ നാമ ത്രിദണ്ഡകമണ്ഡലു ശിഖാ 
യജേഞാപവീതകാഷായ വസ്ത്രധാരിണോ ബ്രഹ്മര്‍ഷി 
ഗൃഹേ മധുമാംസം വര്‍ജയിത്വാ അഷ്ഠൌഗ്രാസന്‍ 
ഭൈക്ഷാചരണം കൃത്വാ യോഗമാര്‍ഗ്ലേ മോക്ഷമേവ 
പ്രാര്‍ത്ഥയന്തേ 


ബഹൂദകന്‍ എന്ന വിഭാഗത്തില്‍ പെടുന്ന സന്യാസി 


ത്രിദണ്ഡം കമണ്ഡലു ശിഖാ സൂത്രം കാഷായവസ്ത്രം എന്നിവ 


പ ബ്ഭലൂകോഫണ്ഘത്ത്‌ ൭ 
4 


ദകന്‍, ഹംസന്‍, പരമഹംസന്‍ എന്നീ നാലു പ്രകാരത്തിലുണ്ട്‌. 


ധരിച്ച്‌ മധു മാംസം എന്നിവ വര്‍ജ്ജിച്ച്‌ ബ്രഹ്മര്‍ഷിമാരുടെ ഗൃഹ 
ത്തില്‍ നിന്നും എട്ട്‌ ഉരുളമാത്രം ആഹാരം കഴിക്കുകയും യോഗ 
മാര്‍ഗ്ഗം മുഖേന മോക്ഷം അന്വേഷിക്കുകയും ചെയ്യുന്നു, 


4. അഥ ഹംസാ നാമ ഗ്രാമ ഏകമാത്രം നഗരേ പഞ്ച 
രാത്രം ക്ഷേത്രേ സപ്തരാത്രം തദുപരി തവസേയുംഃ 
ഗോമൂത്രഗോമയാഹാരിണോ നിത്യം ചാന്ദ്രായണപരാ 
യണഃ യോഗേ മോക്ഷമാര്‍ഗ്ഗമേവ പ്രാര്‍ത്ഥയന്തേ 


ഹംസവിഭാഗത്തില്‍ പെടുന്ന സന്യാസിമാര്‍ ഗ്രാമത്തില്‍ 
ഒരു രാത്രിയും നഗരത്തില്‍ അഞ്ചു രാത്രിയും ക്ഷേത്രത്തില്‍ 
ഏഴു രാത്രിയും മാത്രം വസിക്കുന്നു. അവര്‍ ഗോമൂത്രഗോമയാ 
ഹാരികളും നിത്യവും ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കുന്ന വരും 
ആണ്‌. ഇവര്‍ യോഗമാര്‍ഗ്ഗത്തില്‍ കൂടി മോക്ഷം തേടുന്നു. 


5. അഥ പരമഹംസാ നാമ സംവര്‍ത്തകാരുണിശ്വേത 
കേതു ജഡഭരത ദത്താത്രേയ ശുക വാമദേവ ഹാരീ 
ത്രഭ്ൃയതയോ അഷ്ട ഗ്രാസാംശ്ചരന്തോ യോഗ മാര്‍ഗ്ഗേ 
മോക്ഷമേവ പ്രാര്‍ത്ഥയന്തേ വൃക്ഷമൂലേ ശൂനൃയഗ്യഹേ 
ശ്മശാന വാസിനോ വാ സാംബ രാ വാ ദഗംബരാ 
വാ ന തേഷാം ധര്‍മ്മാധര്‍മ്മ ലാഭാലാഭാ ശുദ്ധാശുദ്ധ 
ദ്വൈതവര്‍ജിതാ സമലോഷ്ടാശ്ച കാഞ്ചനാ സര്‍വ 
വര്‍ണ്ണേഷു ഭൈക്ഷാചരണം കൃത്വാ സര്‍വ്ത്രാത്തെ 
വേതി പശ്യന്തി അഥ ജാതരൂപധരാനിര്‍ദ്വന്ദ്യാഃ നിഷ്പ 
രിഗ്രഹാ ശുക്ടധ്യാന പരായണാ ആത്മനിഷ്ഠാ പ്രാണ 
സന്ധാരണാര്‍ത്ഥം യഥോക്ത കാലേ ഭൈക്ഷമാചരന്തഃ 
ശൂന്യാഗാര ദേവഗ്ൃഹത്ൃണകൂടവല്മീകവ്ൃക്ഷമൂല 
കുലാലശാലാഗ്നിഹോത്ര ശാലാനദീപുളിനഗിരികന്ദര 


കുഹര കോടര നിര്‍ത്ധരസ്ഥണ്ഡിലേ തത്ര ബ്രഹ്മമാ 
ര്‍ഗ്ലേ സമ്യക്‌ സമ്പന്നാ ശുദ്ധമാനസാഃ പരമഹംസാ 


P 


ചര ണേന സന്യാസേന ദേഹത്യാഗം ര്‍വന്തി തേ പര 
മഹംസാ നാമേത്യുപനിഷത്‌ 


പരമഹംസന്‍ എന്ന വിഭാഗത്തില്‍ പെടുന്ന സന്യാസിമാര്‍ 
സംവര്‍ത്തകന്‍ ആരുണി, ശ്വേതകേതു, ജഡഭരതന്‍, ദത്താത്ര 
യന്‍, ശുകദേവന്‍, വാമദേവന്‍, ഹാരീതന്‍, എന്നിവരെപ്പോലെ 
എട്ടു ഉരുള മാത്രം ഭക്ഷിച്ച്‌ യോഗ മാര്‍ഗ്ഗത്തില്‍ കൂടി മോക്ഷത്തെ 
അന്വേഷിക്കന്നു. ഈ പരമഹംസന്മാര്‍ വൃക്ഷ മൂലകളിലോ 
ശൂന്യ ഗൃഹങ്ങലിലോ ശ്മശാനാദികളിലോ വസ്ത്രം ധരിച്ചോ 
വസ്ത്രം ധരിക്കാതെയോ വസിക്കുന്നു. അവര്‍ക്ക്‌ ധര്‍മ്മാ 
ധര്‍മ്മാദികളെപ്പറ്റിയോ ലാഭാലാഭങ്ങളെപ്പറ്റിയോ ശുദ്ധാശുദ്ധാ 
തികളെപ്പറ്റിയോ ചിന്തയില്ല. അവര്‍ക്ക്‌ ദ്വൈതഭാവമില്ല. മണ്ണും 
പൊന്നും രത്നവും സമാനമായി കരുതുന്നു. എല്ലാ വര്‍ണ്ണങ്ങ 


ളില്‍ നിന്നും ഭക്ഷണം കഴിക്കുന്നു. സര്‍വഭൂതങ്ങളെയും തങ്ങ 
ളെപ്പോലെ കാണുന്നു. നഗ്നന്മാരും നിര്‍ദ്വന്ദ്വന്മാരും അപരിഗ്ര 
ഹരുമാണവര്‍. ശുക്ടധ്യാനമെന്ന യോഗനിലകൈക്കൊള്ളുന്ന 
വരും ആത്മനിഷ്ഠന്മാരും ജീവിക്കാന്‍ വേണ്ടിമാത്രം ഭിക്ഷ 


തേടുന്നവരും ശൂന്യസ്ഥാനങ്ങളിലോ ദേവാലയങ്ങലിലോ ആഗ്ര 
മങ്ങളിലോ വാലമീകത്തിലോ വൃക്ഷച്ചുവട്ടിലോ കുശവന്മാരുടെ 
വീടുകളിലോ യജ്ഞ ശാലകളിലോ നദീ തീരങ്ങലിലോ ഗിരിഗ 
ഹ്വരങ്ങളിലോ കുണ്ടിലോ കുഴിയിലോ അരുവികളിലോ ഓട 
കളിലോ കഴിഞ്ഞുകൂടി. ബ്രഹ്മമാര്‍ഗ്ഗപരായണരായി ശുദ്ധചി 
ത്തരായി പരരമഹംസര്‍ക്ക്‌ വിധിച്ചിട്ടുള്ള ആചാരങ്ങള്‍ അനു 
ഷ്ഠിച്ച്‌ സന്യാസത്താല്‍ ദേഹത്യാഗം ചെയ്യുന്നവരും ആണ്‌. 
പരമഹംസന്മാര്‍ എന്നു പറയപ്പെടുന്ന ഇവര്‍ വിശിഷ്ടുരാണ്‌. 


ഭിക്ഷുകോപനിഷത്ത്‌ സമാപിച്ചു. 


nn 


പ മണ്ഡല ്ചാഛകണോോപന്ദ്ഘത്ത 


ഓം. പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം. പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
മുദച്യതേ. പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാ 
വശിഷ്യതേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 

പരബ്രഹ്മം പൂര്‍ണ്ണമാകുന്നു. ഈ ജഗത്തും പൂര്‍ണ്ണമാ 
കുന്നു. പൂര്‍ണ്ണമായ പരബ്രഹ്മത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണമായ ജഗത്ത്‌ 
ഉല്പന്നമാകുന്നു. ഈ പൂര്‍ണ്ണ ര്രഹ്മത്തില്‍ നിന്നു പൂര്‍ണ്ണ 
മായ ജഗത്ത്‌ മാറ്റിനിര്‍ത്തിയാലും പൂര്‍ണ്ണമായ ബ്രഹ്മം അവ 
ശേഷിക്കുന്നു. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പ്രഥമ ബ്രാഹ്മണം 


1. യാജ്ഞവല്ക്യോ ഹ വൈ മഹാമുനിരാദിത്യ ലോകം 
ജഗാമ. തമാദിയ്തു നത്വാഭോ ഭഗവന്നാദിത്യാത്മ തത്വ 
മനു ബ്രുഹീിതി. സ ഹോവാച നാരായണഃ ജ്ഞാന 
സഹിത യമാദൃഷ്ടാംഗ യോഗ ഉച്യതേ. ശിതോഷ്ണാ 
ഹാര നിദ്രാവിജയഃ സര്‍വദാ ശാന്തി നിശ്ചലത്വ വിഷ 
യേന്ദ്രിയ നിഗ്രഹശ്ചൈതേ യമാഃ 


ഗുരുഭക്തിഃ സത്യമാര്‍ഗ്ഗാനുരക്തി. മുഖായത 
വസ്ത/ നു ഭവശ്ച തദ്വസ്താനുഭവേന തുഷ്ടിര്‍നിസം 
ഗതാ ഏകാന്ത വാസോ മനോനിവൃത്തി. ഫലാന 
ഭിലാഷീ വൈരാഗ്യ ഭാവശ്ച നിയമാഃ 


സുഖാസനവ്യത്തിശ്ചിര വാസതശ്ചെവാസന 
നിയമോ ഭവതി. പൂരക കുംഭകരേചകൈ ഷോഡശ 


ചതുഃഷഷ്ടി ദ്വാത്രിം ശത്‌ സംഖ്യയാ യഥാക്രമം 
പ്രാണായാമഃ വിഷയേഭ്യഃ ഇന്ദ്രിയാര്‍ത്ഥിഭ്യോ മനോ 
നിരോധന പ്രത്യാഹാരഃ വിഷവ്യാവര്‍ത്ത പൂര്‍വകം 
ചൈതന്യോചേതസ്ഥാപനം ധാരണം ഭവതി. സര്‍വ 
ശരീരേഷ്ട ചൈതന്യൈകതാനതാ ധ്യാനം. സര്‍വശ 
രീരേഷ്ട ചൈതന്യൈകതനാനതാ ധ്യാനം. ധ്യാനവി 
സ്മൃതിഃ സമാധിഃ ഏവം സൂക്ഷ്മാ ഗതിഃ യ ഏവം 
വേദ സമുക്തിഭാഗ്‌ ഭവതി. 


മഹാമുനിയായ യാജ്ഞവല്ക്യന്‍ സൂര്യലോകത്തില്‍ 
പോയി സൂര്യദേവനെ നമസ്കരിച്ച്‌ ചോദിച്ചു:- “ഭഗവാനെ, 
സൂര്യ ദേവ, അങ്ങ്‌ എന്നെ ആത്മതത്വം ഉപദേശിക്കണം. 
അതുകേട്ട്‌ സൂര്യനാരായണന്‍ പറഞ്ഞു:- ജ്ഞാനത്തോട്‌ 
ചേര്‍ന്ന്‌ യമാദികളെ അഷ്ടാംഗയോഗം എന്ന്‌ പറയുന്നു. 
ശീതം, ഉഷ്ണത, ആഹാരം, നിദ്ര ഇവയില്‍ വിജയം സദാ 
ശാന്തി, നിശ്ചലത ഇന്ദ്രിയങ്ങളില്‍ നിയന്ത്രണം - ഇവയാണ്‌ 
യമം. ഗുരുഭക്തി, സത്യമാര്‍ഗ്ഗത്തില്‍ 


പ്രീതി കിട്ടുന്നതില്‍ സംതൃപ്തി, അനാസക്തി, ഏകാ 
ന്തവാസം, മനസ്സിന്റെ നിയന്ത്രണം സുഖമായി ഏറെനേരം 
ഒരേ നിലയില്‍ ഇരിക്കുവാന്‍ കഴിവു ഇവ ആവശ്യമാണ്‌. 
പതിനാറുമാത്രയില്‍ പൂരകം, അറുപത്തി നാലു മാത്രയില്‍ 
കുംഭകം, മുപ്പത്തിരണ്ടു മാത്രയില്‍ രേചകംഇതാണ്‌ പ്രാണാ 
യാമത്തിന്റെ സ്വഭാവം. ഇന്ദ്രിയവിഷയങ്ങളില്‍നിന്നും മന 


ക 


സ്സിനെ പിന്‍വലിക്കുന്നത്‌ പ്രത്യാഹാരമാകുന്നു. വിഷയങ്ങ 
ളില്‍ നിന്ന്‌ പിന്തിരിപ്പിച്ച മനസ്സിനെ ചൈതന്യത്തിലുറപ്പി 
ക്കുന്നതാണ്‌ ധാരണ. സകലശരീരത്തിലും ഒരേ ഒരു 
ചൈതന്യം മാത്രമേയുള്ളൂ. ആ നിലയിലുള്ള സ്ഥിരതയാണ്‌ 
ധ്യാനം. ധ്യാനത്തെത്തന്നെയും വിസ്മരിക്കുന്നതാണ്‌ സമാ 
ധി. ഇതാണ്‌ പ്രാണായാമത്തിന്റെ സൂക്ഷ്മാംഗങ്ങള്‍. ഇവ അറി 
യുന്നവന്‍ മുക്തിക്ക്‌ അര്‍ഹനാകുന്നു. 


2. ദേഹസ്യ പഞ്ച ദോഷാഃ ഭവന്തി കാമക്രോധ 
നിശ്വാസ ഭയ നിദ്രാഃ തന്നിരാസസ്തു, നിഃ സംങ്കല്പ 
ക്ഷമാ ലഘ്വാ ഹാരാപ്രമാദത്താ തത്വമോ ദനം. നിദ്രാ 
ഭയസരീസ്്യപം ഹിംസാദി തരംഗം തൃഷ്ണ, വര്‍ത്തം 
ദ്വാരപങ്കം സംസാരവാര്‍ധിം തരിതും സൂക്ഷ്മാര്‍ഗ്ഗമ 
വലംബ്യ സത്വാദി ഗുണാന്രതിക്രമ്യ താരകമവലോ 
കയേതഃ ഭൂമധ്യസച്ചിദാനന്ദ തേജഃ കൂടരുപം താരകം 
ബ്രഹ്മ തദാപ്യുപായം ലക്ഷ്ര്രയാവലോകനം. 


മൂലാധാരാദാബ്രഹ്മര്രന്ധപര്യന്തം സുഷുമ്നാസൂ 
ര്യാഭാ. തന്മദ്ധ്യേ തടിത്‌ കോടി സമാ മൃണാളതന്തു 
സൂക്ഷ്മാ കുണ്ഡലിനീ. തത്രതമോ നിവൃത്തിഃ 


തദ്ദര്‍ശനാല്‍ സര്‍വ പാപനിവൃത്തിഃ തര്‍ജന്യ 
ഗ്രോന്മീലിത കര്‍ണ്ണര്രന്ധയേ ഫൂത്കാരശബ്ദോജാ 
യതേ തത്രസ്ഥിതേ മനസി ചക്ഷുര്‍മദ്ധ്യ ജ്യോതിഃ 
പശ്യതി ഏവം ഹൃദയേപി. ബഹിര്‍ ലക്ഷ്യം തുനാ 
സാഗ്രേ ചതുഃ ഷഡഷ്ടദശദ്വാദശാംഗുലീഭിഃ ക്രമാ 
ന്നീല ദ്യുതി ശ്യാമ ത്വ ഹ ദൃക്ത ഭംഗീസ്ഥുരത്‌ പീത 
വര്‍ണ്ണദ്വയോപേതം വ്യോമത്വം പശ്യതി സ തുയോ 
ഗീ. ചലനദൃഷ്ട്യാ വ്യോമ ഭാഗവീക്ഷിതുഃ പുരുഷസ്യ 
ദൃഷ്ട്യഗ്രേജ്യോതിര്‍ മയുഖാ വര്‍ത്തന്തേ, തദ്ദൃഷ്ടിഃ 
സ്ഥിരാ ഭവതി. ശീര്‍ഷോപരി ദ്വാദശാംഗുലമാനജ്യോ 
തി. പശ്യതി തദാ /മൃത്വ മേതി. 


മധ്യലക്ഷ്യം തു പ്രാതശ്ചിത്രാ ദി വര്‍ണ്ണ സൂര്യ 
ചന്ദ്രവഹി ജ്വാലാ വലീവത്ത ദ്വിഹീനാന്തരീക്ഷവത്‌. 
പശ്യതി. തദാ കാരാകാരീ ഭവതി. അഭ്യാസാന്നിര്‍വി 
കാര ഗുണരഹിതാകാശ ഭവതി. വിസ്ഫുരത്താരകാ 
കാര ഗാഡതമോ വശം പരാകാശം ഭവതി. സർവോ 
ത്കൃഷ്ട പരമത്വീതിയ പ്രദ്യോത്മാന തത്വാകാശം 
ഭവതി. കോടി സൂര്യപ്രകാശസങ്കാശം ഭവതി. ഏവമ 
ഭ്യാസാത്തന്മയോ ഭവതി. യ ഏവം വേദ. 


2. കാമം, ക്രോധം, നിശ്വാസം, ഭയം, നിദ്ര ഇവ ശരീരത്തിന്റെ 
അഞ്ചു ദോഷങ്ങളാകുന്നു. സങ്കല്പരഹിതത, ക്ഷമ, അല്പാ 
ഹാരം, നിര്‍ഭയത, തത്വചിന്തനം ഇവ ഈ ദോഷങ്ങള്‍ അക 
റ്റാന്‍ ഉപകരിക്കും യാതൊന്നില്‍ നിദ്രയും ഭയും സര്‍പ്പരുവ 
മാണ്‌; ഹിംസ തിരമാലകളാണ്‌; തൃഷ്ണ ചുഴിയാണ്‌; സ്ത്രീ 
ചളിയാണ്‌. അങ്ങനെയുല്ള സംസാരസാഗരത്തില്‍നിന്ന്‌ 
അക്കര കടക്കുന്നതിന്‌ സൂക്ഷ്മമാര്‍ഗ്ഗമവലംബിച്ച്‌ സത്വാദി 
ഗുണങ്ങളവലംബിച്ച്‌ താരകബ്രഹ്മത്തെ ധ്യാനിക്കണം. രണ്ടു 
പുരികങ്ങളുടെ മധ്യത്തിലാണ്‌ താരക്രബഹ്മം. അഭ്യാസം 
കൊണ്ട്‌ അത്‌ സാധിക്കണം. അതിന്റെ ഉപായമെന്ന നിലയില്‍ 


മൂന്നു ലക്ഷ്യങ്ങള്‍ കാണണം. മൂലാധാരം മുതല്‍ നന്‌ 
വരെ സുഷുമ്ന എന്നു പേരുള്ള സൂര്യസമാനമായ ഒരു 
നാഡിയുണ്ട്‌. താമരവളയം പോലെ സൂക്ഷ്മമായ കുണ്ഡലി 
നിയുണ്ട്‌. അതിനാല്‍ തമോഗുണം ദൂരത്തിലാകുന്നു. അതിന്റെ 
ദര്‍ശനത്താല്‍ സര്‍വപാപവും അകലുന്നു. ചൂണ്ടാണി വിരല്‍ 
കൊണ്ട്‌ രണ്ടു ചെവിയും അടച്ചാല്‍ ചെവിക്കകത്തുനിന്ന്‌ “ഭൂ” 
എന്ന ശബ്ദം കേള്‍ക്കാം. അതില്‍ മനസ്സുറപ്പിച്ചാല്‍ നേത്ര 
മധ്യത്തില്‍ ഒരുജ്യോതിസ്സു കാണാന്‍ സാധിക്കും. അതു 
പോലെ ഹൃദയത്തിലും കാണാം. പുറമെയുള്ള ലക്ഷ്യം 
ഇതാണ്‌ - മുക്കില്‍നിന്ന്‌ നാല്‌, ആറ്‌, എട്ട്‌, പത്ത്‌, പന്ത്രണ്ട്‌ 
അംഗുലം ദൂരത്തില്‍ ക്രമേണ നീലിച്ചും കറുത്തും ചുമന്നും 
മഞ്ഞച്ചും, ഉള്ള നിറങ്ങളുടെ മിശ്രണം ആകാശത്തിലെന്ന 
പോലെ യോഗിക്ക്‌ കാണാന്‍ കഴിയുന്നു. ചഞ്ചലദൃഷ്ടിയോടെ 
ആകാശത്തിന്റെ മധ്യഭാഗത്ത്‌ നോക്കുന്ന വ്യക്തിക്ക്‌ ഒരു 
പ്രത്യേക തേജകിരണം കാണാന്‍ കഴിയും അത്‌ സ്ഥിരമായി 
നിലകൊള്ളും. ശിരസ്സിന്റെ മുകളില്‍ പന്ത്രണ്ട്‌ അംഗുലം നീള 
മുള്ള പ്രകാശം കാണാന്‍ കഴിയുമ്പോള്‍ യോഗിക്ക്‌ അമരത്വം 
സിദ്ധിക്കുന്നു. മധ്യലക്ഷ്യം ഇതാണ്‌ - പ്രഭാതത്തില്‍ സൂര്യന്‍, 
ചന്ദ്രന്‍, അഗ്നി, ജ്വാല ഈ മാതൃകയിലും അവയില്ലാത്ത അന്ത 
രീക്ഷം പോലെയും ഒരു ദൃശ്യം കാണാന്‍ സാധിക്കുന്നു. അവ 
സാനം യോഗിക്ക്‌ നിര്‍വികാരവും ഗുണരഹിതവുമായ ആകാ 
ശത്തിന്‌ തുല്യമായ അവസ്ഥ ഭവിക്കുന്നു. മാഹാകാശത്തിന്റെ 
ദര്‍ശനവും യോഗിക്ക്‌ ലഭിക്കും. മഹാകാശം പ്രകാശമാനങ്ങ 
ളായ നക്ഷത്രങ്ങള്‍ നിറഞ്ഞ മട്ടിലുള്ള അന്ധകാരപൂര്‍ണ്ണമെന്ന 
മട്ടിലും ദൃശ്യമാകുന്നു. പ്രളയാഗ്നി രൂപത്തിലും മഹാകാലം 
അനുഭവപ്പെടാം. തത്വകാശ ദര്‍ശനവും സാധിക്കും. കൂടാതെ 
കോടിക്കണക്കിന്‌ സൂര്യന്മാര്‍ ഉദിച്ചാലെന്നപോലുള്ള സൂര്യാ 
കാശവും ദൃഷ്ടി ഗോചരമാകാം. അതറിയുന്നവന്‍ അഭ്യാസ 
ത്താല്‍ അതില്‍ തന്മയനാകുന്നു. 


3. തദ്യോഗം ച ദ്വിധാ വിദ്ധി പൂര്‍വോത്തര വിഭാഗതഃ 


പൂര്‍വം തു താരകം വിദ്യാത്‌ അമനസ്കം 
തദുത്തരമിതി 
താരകം ദ്വിവിധം. മൂര്‍ത്തി താരകമമൂര്‍ത്തി 
താരകമിതി. 
യദിന്ദ്രിയാന്തം തന്മൂര്‍ത്തി താരകം. യദ്‌ 
ഭ്രുയുഗാതീതം 
തത്‌ മൂര്‍ത്തി താരകമിതി. ഉഭയമപി മനോയുക്ത 
മഭ്യസേത്‌. 
മനോയുക്താന്തര ദൃഷ്ടിസ്താരക 
പ്രകാശായ ഭവതി. 
ഭ്രുയുഗമധ്യബിലേ തേജസഃ ആവിര്‍ഭാവഃ 
ഏതത്‌ പൂര്‍വ 
താരകം ഉത്തരം ത്വമനസ്കം, 


താലൂമൂലോര്‍ധ്വബാഗേ 


മഹാജ്യോതിര്‍ വിദ്യതേ. തദുര്‍ശനാ 
ദണിമാദി സിദ്ധിഃ 


ലക്ഷ്യേ /ന്തര്‍ ബാഹ്യായാം ദൃഷ്ടോ 
നിമേഷോന്മേ 


ഷ വര്‍ജിതായാം ച ഇയം ശാംഭവീ മുദ്രാ 
ഭവതി. സര്‍വത- 


ന്ത്രേഷു ഗോപ്യാ മഹാവിദ്യാ ഭവതി. 
തത്‌ ജ്ഞാനേന സം 


സാര നിവൃത്തി. തത്പൂജനം മോക്ഷ ഫലദം. 


അന്തര്‍ ലക്ഷ്യം ജലജ്യോതിഃ സ്വരൂപം ഭവതി. 
മഹര്‍ഷി വേദ്യം 


അന്തര്‍ ബാഹ്യമിന്ദ്രിയൈരദൃശ്യം. 


പൂര്‍വോത്തര വിഭാഗങ്ങളാല്‍ ഈ യോഗം രണ്ടു വിധ 
ത്തിലുണ്ട്‌. പൂര്‍വവിഭാഗം താരക്രബഹ്മവും ഉത്തരവിഭാഗം 
അമനസ്കവുമാകുന്നു. താരക ബ്രഹ്മം രണ്ടുവിധത്തിലുണ്ട്‌. 
മൂര്‍ത്തി താരകവും അമൂര്‍ത്തി താരകവും. ഇന്ദ്രിയങ്ങളെ 
മാത്രം സംബന്ധിച്ചത്‌ മൂര്‍ത്തി താരകം. രണ്ടു പുരികങ്ങള്‍ക്കും 
മദ്ധ്യേയുള്ളത്‌ അമൂര്‍ത്തിതാരകം. ഇതു രണ്ടിനെയും മനസാ 
അഭ്യസിക്കേണ്ടതുണ്ട്‌. കാരണം മനോയുക്തമായ അന്തര്‍ 
ദൃഷ്ടിയാണ്‌ താരകബ്രഹ്മത്തെ കാണുന്നതിന്‌ സമര്‍ത്ഥമാക്കു 
ന്നത്‌. അതെത്തുടര്‍ന്ന്‌ രണ്ടു പുരികങ്ങളുടെയും മധ്യേയുള്ള 
ദ്വാരത്തില്‍ നിന്ന്‌ തേജസ്സിന്റെ ആവിര്‍ഭാവമുണ്ടാകുന്നു. ഇത്‌ 
പൂര്‍വ വിഭാഗരൂപമായ താരകമാണ്‌; ഉത്തരവിഭാഗം മനോര 
ഹിതമാകുന്നു. താലുവിന്റെ ചുവട്ടിലെ മുകള്‍ ഭാഗത്ത്‌ മഹാ 
ജ്യോതിസ്സുണ്ട്‌. അത്‌ ദര്‍ശിക്കാന്‍ കഴിഞ്ഞാല്‍ അണിമാദിസി 
ദ്ധികള്‍ ലഭിക്കുന്നു. ലക്ഷ്യത്തിന്റെ അകത്തും പുറത്തും 
ദൃഷ്ടി നിര്‍ന്നിമേഷവും സ്ഥിരവുമാകുമ്പോള്‍ ശാംഭവീമുദ്ര 
സംഭവിക്കുന്നു. ഇത്‌ ഒരു താന്ത്രികമായ മഹാവിദ്യയാണ്‌. 
അത്‌ അറിയാന്‍ കഴിഞ്ഞാല്‍ പ്രാപഞ്ചികത അകലും അതിന്റെ 
പൂജനം മോക്ഷദായകമാണ്‌. അന്തര്‍ ലക്ഷ്യമായ ജലത്തെ 
പ്പോലെ അത്‌ ജ്യോതി സ്വരൂപമാണ്‌. മഹര്‍ഷിമാര്‍ക്കേ അത്‌ 
കണ്ടറിയാന്‍ സാധിക്കൂ. ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്ര 
യങ്ങള്‍ക്ക്‌ അത്‌ വിഷയമല്ല. 


4. സഹസ്രാരേ ജലജ്യോതിരന്തര്‍ലക്ഷ്യം ബുദ്ധിഗു 
ഹായാം സര്‍വാംഗസുന്ദരം പുരുഷരുപമന്തര്‍ലക്ഷ്യമി 
തൃപരേ. ശീര്‍ഷാന്തര്‍ഗതമണ്ഡലമധ്യഗം പഞ്ചവ്രക്ത 
വുമാസഹായം നീലകണ്ഠം പ്രശാന്തമന്തര്‍ലക്ഷ്യമിതി 
കേചിത്‌. അംഗുഷ്ഠമാത്രഃ പുരുഷോ/ന്തര്‍ ലക്ഷ്യമി 
ത്യേകേ. ഉക്ത വികല്പം സര്‍വമാത്തെവ. തല്ലക്ഷ്യം 
ശുദ്ധാത്മദൃഷ്ട്യാ വാ യഃ പശ്യതി സ ഏവ ബ്രഹ്മ 
നിഷ്ഠോ ഭവതി. ജീവം പഞ്ചവിംശകഃ സ്വകല്പിത 
ചതുര്‍വിംശതി തത്വം പരിത്യജ്യഷഡ്വിംശഃ പരമാത്മാ 
fഹമിതി നിശ്ചയാജ്ജീവന്മുക്തോ ബവതി. ഏവ 
മന്തർ ലക്ഷ്യ ദര്‍ശനേ ജീവന്‍മുക്തിദശായാംസ്വയമ 
ന്തര്‍ളക്ഷ്യോ ഭൂത്വാ പരമാകാശാഖണ്ഡമണ്ഡലോ 
ഭവതി. 


സഹസ്രാരദളത്തില്‍ ജലമെന്ന പോലെ ജ്യോതിസ്സ്‌ 
അന്തര്‍ലക്ഷ്യമാണ്‌. ബുദ്ധിയാകുന്ന ഗുഹയില്‍ സര്‍വാംഗസു 
ന്ദരനായ പുരുഷന്റെ സ്വരൂപം അന്തര്‍ ലക്ഷ്യമാകുന്നു. മസ്ത 


കാന്തര്‍ഗതമായ മണ്ഡലത്തിന്റെ മധ്യത്തില്‍ അഞ്ചുമുഖമു 
ള്ളവനും പാര്‍വതീ സഹിതനുമായ ശങ്കരന്‍ അതിശാന്തമായ 
അന്തര്‍ ലക്ഷ്യമാകുന്നു എന്ന്‌ പലരും കരുതുന്നു. കേവലം 
പെരുവിരലോളം പോന്ന പുരുഷന്‍ അന്തര്‍ലക്ഷ്യമാണ്‌ എന്ന്‌ 
ചിലര്‍ ചിന്തിക്കുന്നു. ഈ ദേദങ്ങളെല്ലാം ഓരോ കല്പനക 
ളാണ്‌. ഏതുരൂപത്തിലായാലും ശുദ്ധമായ പരബ്രഹ്മത്തെ 
കാണുന്നവനാണ്‌ ബ്രഹ്മനിഷ്ഠന്‍. ജീവന്‍ ഇരുപത്തഞ്ചാമത്തെ 
തത്വമാണ്‌. കല്പിതങ്ങളായ ഇരുപത്തിനാലു തത്വങ്ങളും വിശ 
കലനം ചെയ്ത്‌ “ഞാന്‍ ഇരുപത്തി ആറാമത്തേതായ പരമാ 
ത്മാവാകുന്നു” എന്ന ഭാവന പൂര്‍ണ്ണമായി ഭവിക്കുന്നവന്‍ ജീവ 
ന്മുക്തനായിത്തീരും. ഇങ്ങനെ അന്തര്‍ ലക്ഷ്യത്തിന്റെ ദര്‍ശ 
കന്‍ ജീവന്മുക്ത നാകുന്നു. അവന്‍ സ്വയം അന്തര്‍ലക്ഷ്യമായി 
തീര്‍ന്ന്‌ പരമാകാശ രൂപമായ അഖണ്‍ഡമണ്‍ണഡലം സ്വരൂപ 
മായി ഭവിക്കുന്നു. 

ഒന്നാം ്വഹ്മണം കഴിഞ്ഞു. 


ദ്വതീയ ബ്രാഹ്മണം 


അഥ ഹ യാജ്ഞ വല്ക്യ ആദിത്യമണ്ഡല 
പുരുഷം പ്രപച്ഛ:- “ഭഗവന്നന്തര്‍ ലക്ഷ്യാദികം ബഹു 
ധോക്തം മയാതന്നജ്ഞാതഃ തദ്‌ ബ്രൂഹി മഹ്യം. തദൂ 
ഹോവാച. പഞ്ചഭൂത കാരണം തടിത്കുടാഭം തദ്ചച്ചതു 
പീഠസ്ഥം. തന്മദ്ധ്യേ തത്വപകാശോ ഭവതി. സോ/തി 
ശൂഡോ വ്യക്തശ്ചഃ 


തജ്ഞാന പ്ളബാധിരുപേണ ജേഞയം. തദ്ബാ 
ഹ്യാഭ്യന്തര ലക്ഷ്യം. തന്മദ്ധ്യേ ജഗല്ലീനം തന്നാദ 
ബിന്ദു കലാതീതമഖണ്‍ഡലം. തത്സഗുണനിര്‍ഗുണ 
സ്വരൂപം. തദ്വേത്താ വിമുക്ത: 


ആദാമഗ്നിമണ്ഡലം തദുപരി സൂര്യമണ്ഡലം 
തന്മധ്യേ സുധാ ചന്ദ്രമണ്ഡലം. തന്മദ്ധ്യേ അഖണ്ഡ 
ബ്രഹ്മതേജോമണ്‍ണ്ഡലം. തദ്‌ വിദ്യുല്ലേഖാവത്‌ ശുക്ല 
ദാസ്വരം. തദേവ ശാംഭവി ലക്ഷണം. 


തദ്ദര്‍ശനേത്രയോദ്ൃയഷ്ടയഃ അമാ പ്രതിപത്‌ 
പൂര്‍ണ്ണിമാ ചേതി. നിമീലിതദര്‍ശനമാദൃഷ്ടിഃ അര്‍ദ്ധോ 
ന്മീലിതാ പ്രതിപത്‌. സര്‍വോത്മീലനം പൂര്‍ണ്ണിമാ ഭവ 
തി. താസു പൂര്‍ണ്ണിമാഭ്യാസഃ കര്‍ത്തവ്യഃ തല്ലക്ഷ്യം 
നാസാഗ്രം തദാ താലു മൂലേ ഗാഡതമോ ദൃശ്യതേ 
തഭഭ്യാസാദഖണണ്‍ണ ഡമണ്ഡലാകാരജ്യോതിര്‍ 
ദൃശ്യതേ തദേവ സച്ചിദാനന്ദം ്രഹ്മഭവതി. 


ഏവം സഹജാനന്ദേ യദാ മനോലീയതേ തദാ 
ശാംഭവീ ഭവതി. തമേവ ഖേചരീമാഹു. 


തദഭ്യാസാന്മനഃ സ്ഥൈര്യം. തതോ വായു 
സ്വൈര്യം. തച്ചിഹ്നാനി ആദാ താരകവത്‌ ദൃശ്യതേ. 
തതോ വ്രജദര്‍പ്പണം. തതഃ പരിപൂര്‍ണ്ണ ചന്ദ്രമ 
ണ്ഡലം തതോ രത്ന്രപഭാമണ്ഡലം. തതോ മധ്യാ 
ഹ്നാകാശ മണ്ഡലം. തതോ വഹ്നി ശിഖാമണ്ഡലം 


ക്രമാത്‌ ദൃശ്യതേ. 


പിന്നെ യജ്ഞവല്‍ക്യന്‍ സൂര്യമണ്ഡലത്തില്‍ താമസി 

ക്കുന്ന പുരുഷനോട്‌ ചോദിച്ചു:- “ഭഗവാനെ, അന്തര്‍ലക്ഷ്യം 

തുടങ്ങിയവ അങ്ങ്‌ അനേക പ്രകാരത്തില്‍ പറഞ്ഞു. എനി 

ക്കതു മനസ്സിലായില്ല. അത്‌ അങ്ങ്‌ കുറെക്കൂടി വിശദമായി 

പറഞ്ഞു തന്നാലും.” അപ്പോള്‍ നാരായണന്‍ പറഞ്ഞു:- പഞ്ച 
ഭൂതങ്ങളുടെ കാരണം മിന്നല്‍ക്കൂട്ടം പോലെയാണ്‌. അതില്‍ 

ഒരു ചതുഃപീഠമുണ്ട്‌. അതിന്റെ മധ്യത്തില്‍ തത്വത്തിന്റെ 

പ്രകാശം ഭവിക്കുന്നു. അത്‌ അതിഗൂഡവും അസ്പഷ്ടവുമാ 

ണ്‌. ജ്ഞാനമാകുന്ന നൌാകയില്‍ കയറിയവനേ അത്‌ മനസ്സി 
ലാക്കാന്‍ കഴിയൂ. അതു തന്നെ പുറത്തെയും അകത്തെയും 

ലക്ഷ്യം. ആ തത്വത്തില്‍ ലോകം ലയിച്ചിരിക്കുന്നു. അത്‌ നാദ 
ബിന്ദു കലയുടെ അപ്പുറത്ത്‌ അഖണ്ഡ മണ്ഡലമാണ്‌. അത്‌ 
സഗുണ നിര്‍ഗുണ സ്വരൂപമാകുന്നു. അത്‌ അറിഞ്ഞാല്‍ 

മുക്തി നേടാം. ആദ്യത്തെ അഗ്നി മണ്ഡലമാണ്‌. അതിന്റെ 

മുകളില്‍ സൂര്യമണ്ഡലം. അതിന്റെ മധ്യത്തില്‍ അഖണ്ഡ 

ബ്രഹ്മമാകുന്ന തേജോമണ്ഡലം ഭവിക്കുന്നു. അത്‌ മിന്നല്‍ 

പിണര്‍പോലെ വെളുത്തതും പ്രകാശമാനവുമാകുന്നു. 

അതാണ്‌ ശാംഭവീമുദ്രയുടെ ലക്ഷണം. അത്‌ ദര്‍ശിക്കാന്‍ കഴി 
ഞ്ഞാല്‍ മൂന്നു മൂര്‍ത്തിരൂപം ദൃഷ്ടിയില്‍ പെടും. ഒന്ന്‌ അമാ 

വസ്യാ രൂപം മറ്റേത്‌ പ്രതിപദാരൂപം മറ്റേത്‌ പൂര്‍ണ്ണിമാ രൂപം. 

നിമീലിത ദൃഷ്ടി അമാവാസ്യാ രൂപമാകുന്നു. അര്‍ദ്ധനിമീ 

ലിതം പ്രതിപദാ രൂപം; തുറന്ന കണ്ണിന്റെത്‌ പൌര്‍ണ്ണമാസീ 

രൂപം. ദൃഷ്ടികളില്‍ നിന്ന്‌ പൂര്‍ണ്ണിമാ രൂപമായ ദൃഷ്ടിഅഭ്യ 

സിക്കണം. അതിന്റെ ലക്ഷ്യം നാസാഗ്രമാകുന്നു. താലുമൂല 

ത്തില്‍ നിന്ന്‌ ഗാഡമായ അന്ധകാരം കാണപ്പെടുമ്പോള്‍ 

അതിന്റെ അഭ്യാസത്താല്‍ അഖണ്‍ ഡമണ്ഡലാകാരമായ 

ജ്യോതിസ്സിന്റെ ദര്‍ശനം ലഭിക്കുന്നു. അതു തന്നെ സച്ചിദാ 

നന്ദ ബ്രഹ്മം. ഇതുപോലുള്ള സഹജാനാന്ദത്തില്‍ മനസ്സ്‌ ലീന 
മാകുമ്പോൾ ജീവികള്‍ക്ക്‌ ശാന്തി ലഭിക്കുന്നു. അതിനെ 

ഖേചരീ മുദ്രയെന്ന്‌ പറയുന്നു. അതിന്റെ അഭ്യാസത്താല്‍ 

മനസ്സ്‌ ഉറയ്ക്കുന്നു; തുടര്‍ന്ന്‌ വായു സ്ഥിരമാകുന്നു. അതിന്റെ 
ചിഹം ഇങ്ങനെയാണ്‌ - ആദ്യം നക്ഷത്രത്തെ പ്പോലെ കാണും. 
പിന്നെ വ്രജക്കല്ലുപോലെ ദൃശ്യമാകും. കണ്ണാടിപോലെയും 
പൂര്‍ണ്ണചന്ദ്രനെപ്പോലെയും നവരത്ന പ്രഭപോലെയും മദ്ധ്യാ 
ഹന സൂര്യതുല്യമായും അഗ്നിജ്വാലാ സദൃശ്യമായും അത്‌ ദൃശ്യ 
മാകുന്നു. 


2. തദാ പശ്ചിമാഭിമുഖ്രപകാശഃ സ്ഫടിക ധ്രൂഗ്രബിന്ദു 
നാദകലാ നക്ഷത്രകദ്യോതദീപനേത്ര സുവര്‍ണ്ണനവ 
രത്നാദി പ്രഭാ ദൃശ്യന്തേ തദേവ പ്രണവരുൂപം. 


പ്രാണാപാനയോരൈക്യം കൃത്വാ ധൃത കുംഭ 
കോനാസാഗ്രദര്‍സന ദൃഡഭാവനയാദ്വീകരാം ഗുലിഭിഃ 
ഷണ്‍മുഖികരണേന പ്രണവാ ധ്വനീം നി ശമ്യ മന 
സ്തത്ര ലിനം ഭവതി. തസ്യ ന കര്‍മ്മലേപ രവേരുദ 
യാസ്തമയയോഃ കില കര്‍മ്മ കര്‍ത്തവ്യം ഏവം വിപ 
ശ്ചവിദാദിതൃസ്യോദയാസ്തമയ ഭാവാത്‌ സര്‍വ 
കര്‍മ്മഭാവഃ 


ശബ്ദകാലലയേന ദിവ്യരാധ്ര്യുതീതോ ഭൂത്വാ 
സര്‍വപരിപൂര്‍ണ്ണജ്ഞാനേന ഉന്മന്യവസ്ഥാവശേന 
ബ്രഹൈമൈ ക്യം ഭവതി. ഉന്മന്യാ അമനസ്കം ഭവതി. 


തസ്യ നിശ്ചിന്താ ധ്യാനം സര്‍വ കര്‍മ്മ Fg 

രണ മാവാഹനം. നിശ്വയജ്ഞാനമാസനം. ഉന്മനീ 
ഭാവഃ പാദ്യം സദാ മനസ്കമര്‍ഘ്യം. സദാദീപ്തി രപാ 
രാമൃത വൃത്തിഃ സ്നാനം. സര്‍വത്ര ഭാവനാഗന്ധാ ദൃക്‌ 
സ്വരൂപാവസ്ഥാനമക്ഷതാഃ ചിദാപ്തിഃ പുഷ്പം. ചിദ 
ഗ്നിസ്വരൂപഃ ധൂപഃ. ചിദാദിത്യ സ്വരൂപപം ദീപഃ. പരി 
പൂര്‍ണ്ണ ചന്ദ്രാമൃതസ്യ ഏകീകരണം നൈവേദ്യം. 
നിശ്ചലത്വം പ്രദക്ഷിണം. സോ /ഹഭാവോനമസ്കാരഃ 
മനംസ്തുതിഃ സര്‍വസന്തോഷോവിസര്‍ജനമിതി. യ 
ഏവം വേദ. 


ആ ഘട്ടത്തില്‍ പടിഞ്ഞാറു ഭാഗത്തെ പ്രകാശം 
സ്ഫടികം പോലെ ധുരമവര്‍ണ്ണവും നാദകല നക്ഷത്രം 
ഖദ്യോതം ദീപകം നവരത്നങ്ങള്‍ ഇതേ മട്ടുള്ളതും ആയി 
പ്രതൃക്ഷപ്പെടുന്നു. അത്‌ പ്രണവത്തിന്റെ സ്വരൂപമാണ്‌. 
പ്രാണാവാനങ്ങളെ യോജിപ്പിച്ച്‌ കുംഭകം ചെയ്യണം. പിന്നെ 
ദൃഷ്ടി മൂക്കിന്റെ അഗ്രത്തില്‍ കേന്ദ്രീകരിച്ച്‌ ദൃഡ ഭാവനയോടെ 
രണ്ടു കൈകളിലെയും വിരലുകളാല്‍ ഷണ്‍മുഖീ മുദ്രകാട്ടി 
പ്രണവ നാദം ശ്രവിക്കുക. അതില്‍ ലീനനായാല്‍ കര്‍മ്മ 
ലോപം ഉണ്ടാവുകയില്ല. സൂര്യോദയത്തിലും അസ്തമന 
ത്തിലും ദര്‍ശനം നടത്തുന്നവര്‍ക്ക്‌ മറ്റു കര്‍മ്മങ്ങള്‍ ആവശ്യ 
മില്ല. ശബ്ദകാലങ്ങളുടെ ലയം ഉണ്ടാവുകയാല്‍ മനുഷ്യന്‍ 
ദിനരാത്രരഹിതനായിത്തീരുന്നു. സകലത്തിന്റെയും ജ്ഞാനം 
ഉണ്ടാവുകയാല്‍ ഒരു ഉന്മനാവസ്ഥയിലെത്തുന്നു. അതിന്റെ 
ഫലമായി ബ്രഹ്മവുമായി ഐക്യം ലഭിക്കുന്നു. ഉന്മനാവസ്ഥ 
മനോരഹിതമായ നിലയാണ്‌. നിശ്ചിതാവസ്ഥ ധ്യാനമാണ്‌. 
കര്‍മ്മങ്ങളെ കൈവെടിയുകയാണ്‌ അതിന്റെ ആഹ്വാനം. നിശ്ച 
യജ്ഞാനമാണ്‌ ആസനം; മനോരഹിതനാകുക പാദ്യം; 
നിത്യവും മനോരഹിതനാകുക അര്‍ഘ്യം; നിതൃഗ്രകാശവും 
അപാര അമൃത രൂപമായ വൃത്തിയും സ്നാനം; ബ്രഹ്മ സമാ 
നമായ ഭാവന ചന്ദനം; ദര്‍ശന സ്വരൂപത്തില്‍ നിലകൊള്ളു 
ന്നത്‌ അക്ഷരം; ചൈതന്യ രൂപമായ സൂര്യന്റെ സ്വരൂപം ദീപ 
മാകുന്നു. പരിപൂര്‍ണ്ണ ചന്ദ്രന്റെ അമൃതരസവുമായി ഏകീഭാവം 
നൈവേദ്യമാകുന്നു. നിശ്ചലതയാണ്‌ പ്രദക്ഷിണം; ഞാന്‍ അതു 
തന്നെ” ഈ ഭാവനയാണ്‌ നമസ്കാരം; മൌനം തന്നെ സ്തുതി; 
സര്‍വവിധത്തിലുമുള്ള സന്തോഷം വിസര്‍ജനം; ഇതറിയു 
ന്നവന്‍ ബ്രഹ്മരൂപമായിത്തീരുന്നു. 


3. ഏവം (തിപുടായം നിരസ്തായാം നിസ്തരംഗ സമു 
ഗ്രവന്നിവാതസ്ഥിത ദീപവത്‌ ചലപൂര്‍ണ്ണഭാവാഭാവ 
വിഹീനകൈവല്യ ജ്യോതിര്‍ഭവതി. ജാഗ്രന്നിശ്രാന്ത 
പരിജ്ഞാനേന (ബഹ്മ വിദ്ഭവതി. സുഷുപ്തി 
സമാധ്യേ മനോലയാ വിശേഷ്യ്്‌പി മഹദസ്ത്യുഭ 
യോര്‍ഭേദ സ്തമസിലീനത്വാമുക്തി ഹേതുത്വാ ഭാവാ 
ച്ച. സമാധന മൃതി തമോവികാരസ്യ തദാകാരാ 
കാരിതാ ഖണ്ഡാകാരൃത്യാത്മക സാക്ഷീ ചൈതന്യേ 
്രപഞ്ചലയഃ സമ്പദ്യതേ പ്രപഞ്ചസ്യ മനഃ കല്പിയ 
ത്വാത്‌. തതോഭേദാഭാവാത്‌ കദാചിത്‌ ബഹിര്‍ ഗതേ 
പി മഥ്യാത്വ ഭാനാത്‌. സകൃദ്വിഭാത സദാനന്ദാനുഭ 
വൈക ഗോചരോ സബ്രഹ്മിത്തദേവ ഭവതി. യസ്യസങ്ക 


P 


I 


ല്പനാശഃ സ്യാത്തസ്യ മുക്തി. കരേസ്ഥിതാ. 
തസ്മാത്‌ ഭാവഭാവന പരിത്യജ്യ പരമാത്മധ്യാനേന 
മുക്തോ ഭവതി. പുനഃ പുനഃ സര്‍വാവസ്ഥാസുജ്ഞാ 
നജേഞേയന ധ്യാനധ്വേയ ലക്ഷ്യാലക്ഷ്യേ ദൃശ്യാ 
ദൃശ്യേ ചോഹപോഹാദി പരിത്യജ്യ ജീവന്മുക്തോ ഭവ 
തി. സ ഏവം വേദ. 


ഇപ്രകാരം എപ്പോള്‍ ജ്ഞാതാവ്‌ ജേഞയം ജ്ഞാനരൂപം 
ഈ ത്രിപുടി ദൂരത്തിലാകുമ്പോള്‍ ശരീരം തരംഗരഹിതമായ 
സമുദ്രത്തിനൊപ്പം വായു രഹിതമായ സ്ഥാനത്തുവെച്ച വിള 
ക്കിനൊപപ്പം അചലവും അപൂര്‍ണ്ണവും ഭാവാഭാവരഹിതവും 
കേവലം ജ്യോതിരൂപവുമാകുന്നു, ജാഗ്രത്തിലും നിദ്രയിലും 
ജ്ഞാനത്താല്‍ ബ്രഹ്മവേക്താവായിത്തീരുന്നു. സുഷുപ്തി 
യിലും സമാധിയിലും മനസ്സിന്റെ ലയം സമാനമാണെങ്കിലും 
രണ്ടിനും വളരെ ഭേദമുണ്ട്‌. സുഷുപ്തിയില്‍ മനസ്സ്‌ അജ്ഞാ 
നത്തില്‍ ലയിക്കുന്നതിനാല്‍ മുക്തിക്ക്‌ കാരണമായിത്തീരു 
ന്നില്ല. എന്നാല്‍ സമാധിയില്‍ തമോഗുണത്തിന്റെ വികാരം 
നഷ്ടമാകുന്നതിനാല്‍ തദാകാരവും അഖണ്ഡാകാരവുമായി 
ഭവിച്ച ബുദ്ധിയുടെ രൂപമായ സാക്ഷി ചൈതന്യത്തില്‍ പ്രപ 
ഞ്ചത്തിന്റെ ലയം സംഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
്രപഞ്ചം മനസ്സിലാണ്‌ കല്പിതമാകുന്നത്‌. പിന്നെ ഒരു 
ഭേദവും ബാക്കി നില്‍ക്കുകയില്ല. ഈ കാരണത്താലാണ്‌ 
അനേക്രപ്രാവശ്യം സമാധിയില്‍ നിന്ന്‌ ജാഗ്രതനായാലും 
്രപഞ്ചം മിഥ്യയായി അറിയുന്നത്‌. ഒരു പ്രാവശ്യം സദാന 
ന്ദന്റെ അനുഭവമുണ്ടായാല്‍ ആ പാത്രം തന്നെ മുഖ്യവിഷയ 
മായിത്തീരും. അതോടെ മനുഷ്യന്‍ സ്രഹ്മവേത്താവായി ഭവി 
ക്കും. സങ്കല്പനാശം ഭവിച്ചവന്‍ മുക്തി കരഗതമാണ്‌. അതി 
നാല്‍ ഭാവാ ഭാവങ്ങളെ ത്യജിച്ച്‌ പരമാത്മാവിനെ ധ്യാനിക്കു 
ക. അതുതന്നെ മുക്തിക്കുള്ള ഉപായം. വീണ്ടും വീണ്ടും ഓരോ 
അവസ്ഥയിലും ജ്ഞായജേഞയങ്ങളുടെയും ധ്യാനധ്യേയങ്ങ 
ളുടെയും ലക്ഷ്യാലക്ഷ്യങ്ങളുടെയും ദൃശ്യാ ദൃശ്യങ്ങളുടെയും 
ഈഹാപോഹാദികളുടെയും ത്യാഗം സാധിച്ചാല്‍ മനുഷ്യന്‍ 
ജീവന്മുക്തനാകും. അതറിയുന്നവന്‍ സ്രഹ്മസാക്ഷാത്ക്കാരം 
ലഭിക്കും. 


4. പഞ്ചാവസ്ഥാ ജാഗ്രത്‌ സ്വപ്നസുഷുപ്തി സ്തുരീ 
യാതീതാ. ജാഗ്രതി പ്രവ്ൃത്തോ ജീവഃ പ്രവൃത്തി 
മാര്‍ഗ്ഗാസക്തഃ പാപഫലനരകാദിമാംസ്തു ശുഭകര്‍മ്മ 
സ്വര്‍ഗ ഫല മസ്തു ഇതി കാംക്ഷതേ. 


ഏവം സ ഏവ സ്വീകൃത വൈരാഗ്യാത്‌ കര്‍മ്മ 
ഫല ജന്മാ ലം സംസാരബന്ധന മലമിതി വിമുക്ത്യാ 
ഭിമുഖ നിവൃത്തി മാര്‍ഗ്ഗപ്രവ്യത്തോ ഭവതി. 


സ ഏവം സംസാരതാരണായ ഗുരുമാ്രിത്യ 
കാമാദി ത്യക്ത്വാ വിഹിതകര്‍മാചരന്‍ സാധനചതുഷ്ട 
യസമ്പന്നോ ഹൃദയകമലമധ്യേ ഭഗവത്‌ സത്താമാത്രാ 
ന്തര്‍ലക്ഷ്യ രൂപമാസാദ്യ സുഷുപ്ത്യവസ്ഥായാ മുക്ത 
ബ്രഹ്മാനന്ദ സ്മൃതി ലബ്ധ്വ ഏവ ഏകോപമദ്വിതീയഃ 
കിംഞ്ചിത്‌ കാലമജ്ഞാന വൃത്യാവിസ്മൃത ജാഗ്രദ്വാസ 
നാനുഫലേന ദൈജസോ /സ്മീതി തദുഭയ 


നിവൃത്ത്യാ ്രാജ്ഞ ഇദാനീമത്മീതൃരമേക ഏവ 
സ്ഥാനഭേദാദവസ്ഥാ ഭേദസ്യ പരം തു നഹി മദന്യ 
ദിതി ജാതവിവേകഃ ശുദ്ധാദ്ൈത ബ്രഹ്മാഹമിതി ഭിദാ 
ഗന്ധം നിരസ്യ സ്വാന്തര്‍വിജ്യംഭിത ഭാനുമണ ഡല 
ധ്യാനതദാകാരരികാത പരബ്രഹ്മകാരിത മുക്തിമാര്‍ഗ്ഗ 
മാരുഡ്ദഃ പരിപക്വോ ഭവതി. 


സങ്കല്പാദികം മനോബന്ധഹേതു തദ്വിയുക്തം 
മനോമോക്ഷായ ഭവതി. തദ്വാംശ്ചക്ഷുരാദി ബാഹ്യ 
പ്രപഞ്ചോപരതോ വിഗത പ്രപഞ്ചബന്ധഃ സര്‍വജഗ 
ദാത്മ ത്വേനപശ്യം ത്വക്ത്വാഹം കരോ ബ്രഹ്മാഹമ 
സമീതി ചിന്തയന്നിദം സര്‍വം യദയമാ തേമതി ഭാവ 
യന്‍കൃതകൃത്യോ ഭവതി. 


ജഗതി സ്വപ്മം സുഷുപ്തി, തുരീയം തുരീയാതീതം 
എന്നിങ്ങനെ അഞ്ച്‌ അവസ്ഥകളുണ്ട്‌. ഇവയില്‍ ജാഗ്രദവസ്ഥ 
യില്‍ വര്‍ത്തിക്കുന്നവന്‍ പ്രവൃത്തിമാര്‍ഗ്ഗത്തില്‍ ആസക്തനാ 
കുന്നു. പാപഫലമായ നരഗാദികള്‍ അനുഭവിക്കുന്നു. ശുഭ 
കര്‍മ്മ ഫലമായ സ്വര്‍ഗ്ഗം എനിക്കു കിട്ടണം. ഇങ്ങനെ ഇച്ഛി 
ക്കുന്ന വ്യക്തി വൈരാഗ്യം കൈക്കൊള്ളുന്നു. കര്‍മ്മഫല 
ത്തിന്റെ രുപത്തില്‍ ജന്മത്തില്‍നിന്നും സംസാരബന്ധനത്തില്‍ 
നിന്നും അയാള്‍ മുക്തനായിത്തീരുന്നു. മുക്തിയില്‍ ആഭി 
മുഖ്യം കൈക്കൊള്ളുന്നു. അങ്ങനെ നിവൃത്തി മാര്‍ഗ്ഗം ആശ്ര 
യിക്കും. ആ നിലയില്‍ സംസാരമോചനത്തിന്‌ ഗുരുവിനെ 
ആശ്രയിക്കുകയും കാമാദികള്‍ ത്യജിച്ച്‌ വേദോക്ത കര്‍മ്മങ്ങള്‍ 
ചെയ്ത്‌ നാലു സാധനങ്ങളില്‍നിന്നും മുക്തനായി ഭവിക്കു 
കയും ചെയ്യുന്നു. ഈ ഹൃദയകമലത്തിന്റെ മധ്യത്തില്‍ ഏക 
മാധ്രനായ ഭഗവാന്‍ സത്താരുപമായ അന്തര്‍ലക്ഷ്യം ഗ്രാപി 
ക്കുകയും സുഷുപ്തിരഹിതമായ ബ്രഹ്മാനന്ദം സ്മരിച്ച്‌, താന്‍ 
അദ്വിതീയനാണെന്ന്‌ കരുതി ഇടയ്ക്ക്‌ ആത്മസ്വരൂപം മറ 
ന്നാലും ജാഗ്രദാവസ്ഥയിലെ വാസന നിമിത്തം “ഞാന്‍ തേജ 
സ്സാകുന്നു” എന്ന ഭാവന കലരുന്നു. അങ്ങനെ ജാഗ്രത്‌ 
സ്വപ്നാവസ്ഥകളില്‍ നിന്ന്‌ അകന്ന്‌ സുഷുപ്തിയില്‍ “ഞാന്‍ 
പ്രാജ്ഞനാകുന്നു” എന്ന്‌ ചിന്തിക്കുന്നു. അതോ “ഞാന്‍ ഏക 
നാകുന്നു” എന്ന അനുഭൂതിയും ഉദിക്കുന്നു. അവസ്ഥാനുഭേ 
ദത്താലുള്ള വിവിധ ഭാവനകളാണ്‌; വസ്തുത ഒന്നുതന്നെ. 
ഇങ്ങനെയുള്ള വിവേകമുണ്ടായാല്‍ “ഞാന്‍ ശുദ്ധമായ അദ്വൈ 
തബ്രഹ്മം തന്നെയാണ്‌' എന്ന അനുഭവം ഉണ്ടാവുകയാല്‍ ഭേദ 
ഭാവത്തിന്റെ സകല വസനകളും നശിക്കുന്നു. തന്റെ ഉള്ളില്‍ 
പ്രകാശിക്കുന്ന തേജോമണ്‍ണഡലത്തിന്റെ ധ്യാനത്താല്‍ തദാ 
കാരമായിത്തീര്‍ന്ന്‌ പരസ്രഹ്മസ്വരുപം പ്രാപിച്ച്‌ മുക്തമമാര്‍ഗ്ഗ 
രൂഡനും പരിപക്വനുമായിത്തീരുന്നു. സങ്കലാപിദകളെ 
പ്രാപിച്ച മനസ്സ്‌ മോക്ഷ കാരണവുമാണ്‌. ജീവിത സ്വരൂപ 
ത്തില്‍ മോക്ഷം പ്രാപിക്കുന്ന ആത്മാവ്‌ ചക്ഷുരാദി ബാഹ്യ 
പ്രപഞ്ചത്തില്‍ നിന്ന്‌ വിഗതനാകുന്നു; അയാളില്‍ പ്രപഞ്ച 
ബന്ധ നമില്ല. ജഗത്തിനെ അയാള്‍ ആത്മാവിനെപ്പോലെ 
കാണുന്നു. അഹങ്കാരം ത്യജിച്ച്‌ “ഞാന്‍ ബ്രഹ്മമാകുന്നു” എന്ന 
ചിന്ത കലര്‍ന്ന്‌ ഇതെല്ലാം ആത്മാവാണ്‌ എന്ന ഭാവനയോടെ 


കൃതകൃത്യനായി ഭവിക്കുന്നു. 


I 


ട. സര്‍വപരിപൂര്‍ണ്ണ തുരീയാതീത[്രഹ്മാ ഭൂതോ 
യോഗീ ഭവതി. തം ബ്രഹ്മേതി സ്തുവന്തി. സര്‍വ 
ലോകസ്തുതിപാത്രം സര്‍വലോകസഞ്ചാരശീലഃ പര 
മാത്മഗഗനേ ബിന്ദും നിക്ഷ്യപ്യ ശുദ്ധാ ദ്വൈതാജാഡ്യ 
സഹജാമനസ്കയോഗനിദ്രാ അഖണ്ഡാനന്ദ പദാനു 
വൃത്യാ ജീവന്മുക്തോ ഭവതി. 


തച്ചാനന്ദ മുദ്രാമഗ്നാഃ യോഗിനോടഃ ഭവന്തി. തദ 
പേക്ഷയാ ഇന്ദ്രാദയം സ്വല്പാനന്ദാഃ ഏവം പ്രാപ്താ 
നന്ദു പരമയോഗീ ഭവതീത്യുപനിഷത്‌. 


ആ യോഗി സര്‍വവിധത്തിലും പരിപൂര്‍ണ്ണനായിത്തീര്‍ന്ന്‌ 
തുരീയാതീത ബ്രഹ്മസ്വരൂപമായിത്തീരുന്നു. അവന്‍ ബ്രഹ്മ 
മാകുന്നു എന്ന്‌ ആളുകള്‍ അവനെ പ്രശംസിക്കുന്നു. അങ്ങനെ 


അയാള്‍ പ്രശംസാ പാത്രമാകുന്നു. സഞ്ചാരിയായ കഴിയുന്നു. 


പരമാത്മാ രൂപമായ ആകാശത്തില്‍ ബിന്ദു സ്ഥാപിച്ച്‌ ശുദ്ധാ 
ദ്വൈത ജഡതാരഹിതനായി സഹജമനരഹിതമായ സ്ഥിതി 
യെന്നു പറയാവുന്ന യോഗനിദ്രയില്‍ അഖണ്ഡാനന്ദമനുഭ 
വിച്ച്‌ ജീവന്മുക്തനാകുന്നു. അങ്ങനെയുള്ള യോഗി ആനന്ദ 
സമുദ്രമഗ്നനാണ്‌; ഇങ്ങനെ ആനന്ദം അനുഭവിച്ചവന്‍ പരമ 
യോഗിയാകുന്നു. ഇതാണ്‌ രഹസ്യം 


രണ്ടാം ഖണ്ഡം കഴിഞ്ഞു. 


തൃതീയ ബ്രാഹ്മണം 


യാജ്ഞവല്‍ ക്യോമഹാമുനിര്‍മണണ്‍ ഡല പുരുഷം 
പ്രപഛസ്വാമിന്നമന സ്കലക്ഷണമുക്തമപി. 
വിസ്മൃതം പുനസ്തലക്ഷണം ബ്രൂഹീതി തഥേതി 
മണ്ഡല പുരുഷോ /ബ്രവീത്‌. ഇദമമനസ്കമതി രഹ 
സ്യം. യജ്ഞാനേന കൃതാര്‍ത്ഥോ ഭവതി തന്നിത്യം 
ശാംഭവീ മുദ്രാ /ന്മിതം. പരമാത്മദൃഷ്ട്യാ തത്‌ പ്രത്യ 
യലക്ഷ്യാണി ദൃഷ്ട്വാ തദനു സര്‍വേശമ പ്രമേയമജം 
ശിവം പരാകാശം നിരാലംബമദ്വയം ബ്രഹ്മ വിഷ്ണു 
രുദ്രാദീനാമേക ലക്ഷ്യം സര്‍വകാമരണം പരം ബ്രഹ്മാ 
ത്മന്യേവ പശ്യമാനോ ഗുഹാവിഹരണമേവം നിശ്ച 
യേന ജ്ഞാത്വാ ഭാവാഭാവാദി ദ്വന്വാതീതഃ സുവിദിത 
മനോന്മന്യനുഭവസ്തദനന്തര മഖിലേന്ദ്രിയവശാരമ 
നസ്ക സുഖസബ്രഹ്മാനന്ദ സമുദ്രേ മനഃ പ്രവാഹയോ 
ഗരൂപ നിവാതസ്ഥിതദീപവദചലം പരം (ബഹ്മ 
പ്രാപ്നോതി 


തതഃ ശുഷ്കവ്യക്ഷവത്‌ മൂര്‍ഛാനിദ്രാമയ നിശ്വാ 
സോച്ഛ്യാസാ ഭാവാന്നഷ്ട ദ്വന്ധാ സദാ / ചഞ്ചല ഗാത്രഃ 
പരമശാന്തിം സ്വീകൃത്യ മനഃ പ്രചാര ശൂന്യ പരമാ 
ത്മനി ലീനം ഭവതി. 


പയഃ ്രാവാനന്തരം ധേനുസ്തന ക്ഷീരമിവ 
സര്‍വേന്ദ്രിയ വര്‍ഗ്ഗേ പരിനഷ്ടേ മനോ നാശഃ ഭവതി 
തദേവാനമസ്കം. തദനു നിതൃശുദ്ധഃ പരമാത്മാഹ 
മിതി തത്വമസി ത്യു പദേശേന ത്വമേവാഹമഹമേവ 
ത്വമിതി താരകയോഗമാര്‍ഗ്ഗേണ അഖണ്ഡാനന്ദ 
പൂര്‍ണ്ണഃ കൃതാര്‍ത്ഥോ ഭവതി. 


പരിപൂര്‍ണ്ണ പരമാകാശമാനമനാഃ eee 
വസ്ഥഃ സംന്യസ്ത സര്‍വേന്ദ്രിയ വര്‍ഗ്ഗം അനേകജ 
ന്മാര്‍ജിത പുണ്യ പുഞ്ജപക്വ കൈവല്യ പലോ അഖ 
ണ്ഡാനന്ദ നിരസ്ത സര്‍വക്നേശ കശ്മലോബ്രഹ്മാ 
സ്മിതി കൃതകൃത്യോ ഭവതി. 


തമേവാഹം ന ഭേദോ /സ്തി പൂര്‍ണതാ സ്ഥിര 
മാത്മനഃ 


ഇത്യുച്ചരന്‍ സമാലിംഗ്യാ ശിഷ്യം ജ്ഞപ്തിമ 
നീനയത്‌. 


മഹാമുനിയായ യാജ്ഞവല്‍ക്യന്‍ സൂര്യ മണ്ഡലത്തില്‍ 
താമസിക്കുന്ന പുരുഷനോട്‌ ചോദിച്ചു:- “സ്വാമിന്‍, അമന 
സ്കസ്ഥിതിയുടെ ലക്ഷണം അങ്ങു പറഞ്ഞു. എന്നാല്‍ ഞാന്‍ 
അത്‌ മറന്നു. അതുകൊണ്ട്‌ അത്‌ വീണ്ടും പറഞ്ഞാല്‍ 
കൊള്ളാം.” വളരെ നല്ലത്‌ എന്നു പറഞ്ഞ്‌ ആ മണ്ഡല പുരു 
ഷന്‍ തുടര്‍ന്ന്‌ ഈ അമനസ്ക സ്ഥിതിയുടെ സ്വരൂപം 
എത്രയും രഹസ്യമയമാണ്‌ അതിന്റെ ജഞാനമുണ്ടായാല്‍ മനു 
ഷ്യന്‍ കൃതാര്‍ത്ഥമനായിത്തീരുന്നു. അവന്‍ എപ്പോഴും ശാംഭ 
വീമുദ്രായുക്തനാകുന്നു. പരമാത്മ ദൃഷ്ടിയാല്‍ അതിന്റെ 
അനുഭവം സാധ്യമാകുന്ന ലക്ഷ്യം കണ്ടതിനുശേഷം സകല 
രുടെയും ഈശ്വരന്‍ പ്രമാണങ്ങളാൽ അറിയാന്‍ കഴിയാത്ത 
വനും ശിവനും പരമാകാശനും നിരാശ്രയനും അദ്വൈതവും 
ബ്രഹ്മവിഷ്ണു രുദ്രാദി രൂപം കലര്‍ന്നതും സകലത്തിനും 
കാരണവുമായ പരബ്രഹ്മത്തെ തന്റെ ആത്മാവില്‍ കാണുന്ന 
പുരുഷന്‍ ഹൃദയമാകുന്ന ഗുഹയില്‍ അദ്ദേഹത്തിന്റെ വിഹാ 
രത്തെ നിശ്വയപൂര്‍വമായും അനുഭവിക്കുന്നു. പിന്നെ സകല 
ഇന്ദ്രിയങ്ങളും നശിക്കുന്നതിന്‌ അമനസ്കസ്ഥിതിയുടെ സുഖ 
രൂപമായ ്രഹ്മാനന്ദത്തിന്റെ സമുദ്രത്തില്‍ അവന്റെ മനസ്സ്‌ 
ഒഴുകി നീങ്ങുന്നു; ആവശ്യത്തിന്‌ വായു ചേര്‍ന്ന ദീപം 
പോലെ അചലമായ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഉണങ്ങിയ 
വൃക്ഷത്തെപ്പോലെ മൂര്‍ച്ഛയുടെ നിര്രാമയ സ്ഥിതിയുടെയും 
അവസ്ഥയില്‍ ശ്വാസോച്ഛ്യാസവും ഇല്ലാതാകുന്നു. അതോടെ 
സുഖ ദുഃഖാദിദന്ദ്ങ്ങളുടെ നാശവും ഭവിക്കുന്നു. അയാള്‍ 
സ്ഥിര ഗാത്രനായി ഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരമ 
ശാന്തി കൈക്കൊണ്ട്‌ മനസ്സ്‌ പ്രചാര ശൂന്യമാകുന്നു; പരമാ 
ത്മാവില്‍ ലീനനാകുന്നു. പാല്‌ വറ്റിയാലുള്ള പശുവിന്റെ മുല 
കളുടെ അവസ്ഥ - ഇന്ദ്രിയങ്ങളുടെ പ്രവര്‍ത്തനരഹിതമായ 
ഒരു അവസ്ഥ - അനുഭവപ്പെടുന്നു. അതുതന്നെയാണ്‌ അമ 
നസ്കന്റെ സ്ഥിതി. അതിനുശേഷം “നിതൃശുദ്ധമായ പരമാ 
ത്മാവ്‌ ഞാന്‍ തന്നെയാണ്‌” ഇങ്ങനെ “തത്വമസി” എന്ന വാക്യ 
ത്തിന്റെ ഉപദേശം പ്രാപ്തമായി “നീ തന്നെയാണ്‌ ഞാന്‍; ഞാന്‍ 
തന്നെയാണ്‌ നീ” ഇങ്ങനെ താരക ബ്രഹ്മരൂപമായ യോഗ മാര്‍ഗ്ഗം 
അവലംബിച്ചു വ്യക്തി കൃതാര്‍ത്ഥനാകുന്നു. 


യാതൊരുവന്റെ മനസ്സ്‌ പരിപൂര്‍ണ്ണ പരാകാശത്തില്‍ മഗ്ന 
മായി തീരുന്നു. അവന്‍ ഉന്മനാവസ്ഥ പ്രാപിക്കുന്നു. അവന്റെ 
ഇന്ദ്രിയങ്ങളെല്ലാം വിമുക്തമാകുന്നു. അനേക ജന്മങ്ങളില്‍ 
പ്രാപിക്കാന്‍ കഴിഞ്ഞ പുണ്യ സമൂഹത്താല്‍ അവന്റെ കൈവ 
ല്യരൂപമായ ഫലം പക്വമാകുന്നു. അഖണ്ഡമായ ആനന്ദം 


P 


അനുഭവിക്കാന്‍ കഴിയുന്നതിനാല്‍ സകലക്ലേശ രൂപമായ 
പാപവും ദൂരത്തിലാകുന്നു. പിന്നെ “ഞാന്‍ ബ്രഹ്മമാകുന്നു” 
എന്ന ഭാവത്താല്‍ അവന്‍ കൃതകൃത്യനാകുന്നു. “പരമാത്മാവ്‌” 
പൂര്‍ണ്ണമാകുന്നു. അതിനാല്‍ നീ തന്നെയാണ്‌ ഞാന്‍ ഇങ്ങനെ 
ഉച്ചരിച്ച്‌ ഗുരു ശിഷ്യനെ സന്ദര്‍ശിച്ച്‌ ഈ ജ്ഞാനോപദേശം 
നിര്‍വഹിച്ചു. 


മൂന്നാം (ഞ്ചാപ്മണണം കഴിഞ്ഞു. 


ചതുര്‍ത്ഥ ്രാഹ്മണം 


1. അഥ ഹ യാജ്ഞവല്ക്യോമണ്ഡല പുരുഷം പരപച്ഛ 
വ്യോമ പഞ്ചകലക്ഷണം വിസ്തരേണാനുബ്രൂഹീതി. 
സഹോവാചാകാശം മഹാകാശം സൂര്യാകാശം പര 
മാകാശമിതി പഞ്ചഭവന്തി. സബാഹ്യാഭ്യന്തരമന്ധകാ 
രമയമാകാശം. സഭ്യാന്തരേ കാലാനലസദൃശം പരാ 
കാശം സ ബാഹ്യാഭ്യാന്തരേ. അപരിമിതദ്യുതിനിഭം 
തത്ത്വം മഹാകാശം. സബാഹ്യാഭ്യാന്തരേ സൂര്യനി 
ഭാസൂര്യകാശം. അനിര്‍വചനീയ ജ്യോതി. സര്‍വവ്യാ 
പകം നിരതിശയാനന്ദ ലക്ഷണം പരമാകാശം ഏവമ 
ന്തര്‍ ലക്ഷ്യാദര്‍ശനാത്ത ദ്രുപോഭവതി. 


ന വ ചക്രം ഷഡാ ധാരം ത്രിലക്ഷ്യം 
വ്യോമ പഞ്ചകം 


സമൃഗേതന്നാ ജാനാ തി സ യോഗീ 
നാമതോ ഭവേത്‌. 


പിന്നീട്‌ യാജ്ഞവല്ക്യന്‍ സൂര്യമണ്ഡലത്തില്‍, വസി 
ക്കുന്ന പുരുഷനോട്‌ ചോദിച്ചു:- “അഞ്ച്‌ ആകാശത്തിന്റെ 
ലക്ഷണം അങ്ങ്‌ വിസ്തരിച്ചു പറയണം” അപ്പോള്‍ അദ്ദേഹം 
പറഞ്ഞു:- “ആകാശം, പരമാകാശം, മഹാകാശം, സൂര്യാകാ 
ശം, പരമാകാശം, ഇവയാണ്‌ അഞ്ച്‌ ആകാശങ്ങള്‍. ഉള്ളിലും 
പുറത്തും പ്രളയാകാലത്തിലെ അഗ്നിയ്ക്കൊത്ത താണ്‌ പാരാ 
കാശം; അകത്തും പുറത്തും അപരിമിതമായ കാന്തിപോലുള്ള 
തത്വമാര്‍ന്നതാണ്‌ മഹാകാശം; ഉള്ളിലും പുറത്തും സൂര്യനെ 
പോലെ അവര്‍ണ്ണനീയമായമാണ്‌ സൂര്യാകാശം, നിരതിശയ 
മായ ആനന്ദസ്വരുപമാണ്‌ പരമാകാശം, ഏതേതു രൂപത്തിലും 
ഭാവത്തിലും ദര്‍ശിക്കുവാനാഗ്രഹിക്കുന്നുവോ അതേഭാവ 
ത്തിലും രൂപത്തിലും ഓരോന്ന്‌ കാണാന്‍ കഴിയും; നവച 
ക്രം, ഷഡാധാരം, മുന്നുലക്ഷ്യങ്ങള്‍, അഞ്ചാകാശം ഇവ ശരി 
ക്കറിയാത്ത യോഗി യോഗിയെന്നു പറയാന്‍ അര്‍ഹനല്ല. 


അമ്ചവാം (ഞ്ാഹമണാം കഴിഞ്ഞു. 


പഞ്ചമ ്രാഹ്മണം 


1. സവിഷയം മനോ ബന്ധായ നിര്‍വിഷയം മുക്തയേ 
ഭവതി. അതി സര്‍വം ചിത്തഗോചരം. തദേവ ചിത്തം 
നിരാശ്രയം മനോന്മന്യവസ്ഥാ പരിപക്വലയ യോഗ്യം 
ഭവതി. തല്ലയം പരിപൂര്‍ണ്ണേമയി സമഭ്യ സേത്‌. മനോ 
ലയകാരണ മഹാമേവ. 


അനാഹതസൃശബ്ദസ്യ തസ്വ ele 

യോധ്വനിഃ ധ്വനേ രന്തര്‍ഗതം ജ്യോതി ജ്യോതിരന്തര്‍ 
ഗതം മനഃ യമന്‍ നസ്ത്രിജഗത്‌ സൃഷ്ടി സ്ഥിതി 
വ്യസന കര്‍മ്മ കൃത്‌. തന്മനോ വിലയം യാതി 
തദ്വിഷ്ണോ പരമാ പദം. തല്ലയാത്‌ ശുദ്ധാദ്വൈത 
സിദ്ധിര്‍ ഭേദാഭാവാത്‌. ഏതദേവ പരമതത്ത്വം. സ 
തജേഞാ ബാലോന്മത്ത പിശാചവദ്‌ ജഡ വൃത്ത്യാ 
ലോകമാചരേത്‌, ഏവമമനസ്കാഭ്യാസേനൈവ നിത്യ 
തൃപ്തിരല്പ മുര്ത പുരീഷമിത ഭോജനദ്യഡടാംഗ 
ജാഡ്യനിദ്രാദൃഗ്വായു ചലനാ ഭാവ ബ്രഹ്മ ദര്‍ശനാ 
ജ്ഞാതസുഖ സ്വരൂപ സിദ്ധിര്‍ ഭവതി. 


ഏവം ചിര സമാധിജനിത സ്രഹ്മാമൃത പാന പരാ 
യണോ (സന സന്യാസീ പരമഹംസ അവധുതോ 
ഭവതി. തദുര്‍ശനേന സകലം ജഗത്‌ പവിത്രം ഭവതി. 
തത്‌ സേവാപരോ അജ്ഞോപി മുക്തോ ഭവതി. 
തത്കുലമേകോത്തരശതം താരയതി. തന്മാതൃപിതൃ 
ജായാ // പത്യവര്‍ഗ്ഗം ച മുക്തം ഭവതീത്യുപനിഷത്‌. 


വിഷയാസക്തമായ മനസ്സ്‌ ബന്ധനത്തിനിരയാകുന്നു. 
വിഷയവിമുക്തമായ മനസ്സ്‌ മുക്തിക്കിണങ്ങുന്നു. അതിനാല്‍ 
സമസ്ത ജഗത്തും ചിത്തത്തിന്റെ വിഷയമാകുന്നു. അതേ 
ചിത്തം തന്നെ നിരാശ്രയത്തിന്‌ യോഗ്യമാകും. ഈ ലയ 
ത്തിന്റെ പരിപൂര്‍ണ്ണമായ “എന്നില്‍” അഭ്യാസം ചെയ്യുക. 
കാരണം മനസ്സ്‌ ലയത്തിന്റെ കാരണമാണ്‌. അനഹദശബ്ദ 
ത്തിന്റെയും ശബ്ദത്തിനുള്ളില്‍ ധ്വനിയുണ്ട്‌, അതിന്റെ ഉള്ളില്‍ 
ജ്യോതിസ്സ്‌ വസിക്കുന്നു. ജ്യോതിസ്സിന്റെ ഉള്ളില്‍ മനസ്സ്‌; ഈ 
മനസ്സ്‌ മൂന്നു ജഗത്തുക്കളുടെയും ഉല്പത്തിസ്ഥിതി സംഹാര 
രൂപമായ കര്‍മ്മം ചെയ്യുന്ന ഈ മനസ്സ്‌ യാതൊന്നില്‍ വിലയം 
കൊള്ളുന്നു. അതുതന്നെ വിഷ്ണുവിന്റെ പരമപദം. അതില്‍ 
മനസ്സ്‌ ലയിക്കുന്നതോടെ ശുദ്ധ അദ്വൈതസിദ്ധി സംഭവിക്കു 
ന്നു. കാരണം, അതിന്റെ പിന്നില്‍ യാതൊരു ഭേദഭാവവും 
ഇല്ല. അതുതന്നെ പരമതത്വം. അതറിയുന്ന പുരുഷന്‍ 
ബാലനോ ഉന്മത്തനോ പിശാചിനെ പോലെ ജഡവൃത്തിയോടെ 
ലോകത്തില്‍ പ്രവര്‍ത്തിക്കുന്നു. ഇങ്ങനെയുള്ള അന്യമനസ്ത 
സ്ഥിതിയുടെ അഭ്യാസത്താല്‍ നിത്യവും തൃപ്തി ലഭിക്കുന്നു. 
ആഹാരം വളരെ കുറച്ചുമാത്രം മതിയെന്ന നിലവരുന്നു. 
എന്നാലും ശരീരം ബലിഷ്ഠമാകുന്നു. ജഡത ഉണ്ടാവില്ല. 
നിദ്രയോ കണ്ണടയലോ ഉണ്ടാവില്ല. ബ്രഹ്മ ദര്‍ശനത്തിനായി 
സുഖമയസ്വരൂപ സിദ്ധിയുടെ ജ്ഞാനമുണ്ടാകുന്നു. ഇങ്ങനെ 
ഏറെ സമയം സമാധി അഭ്യസിക്കുന്നതിനാല്‍ ഉല്പന്നമായ 
ബ്രഹ്മരൂപമായ അമൃതം പാനം ചെയ്യുകയാല്‍ സന്യാസിയായ 
പരമഹംസന്‍ അവധുതനാകുന്നു. അയാളുടെ ദര്‍ശനത്താല്‍ 
സമസ്ത ജഗത്തും പരിശുദ്ധമാകുന്നു. അയാളെ സേവിക്കാന്‍ 
തല്പരനായ അജ്ഞാനിയും മുക്തനാകും. അയാള്‍ തന്റെ 
കുലത്തിലെ നൂറ്റിയൊന്ന്‌ തലമുറയെയും ശുദ്ധമാക്കുന്നു. 
അയാളുടെ മാതാപിതാക്കന്മാരും സ്ത്രീസന്താനങ്ങളും മുക്ത 
രാകുന്നു. ഇങ്ങനെ ഉപനിഷത്ത്‌ സമാപിച്ചു. 


മണ്ഡല ബ്രാഹ്മണ ഉപനിഷത്ത്‌ സമാപിച്ചു. 


ല്‍ 


K 


പ മണഞ്ഞ്കോപണട്ഘത്ത്‌ ൭ 
SS തയായയയയതിായാായ ര്‍ 


ശാന്തിപാഠം 
ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
മുദച്യതേ പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാവ 
ശിഷ്യതേ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
ആ പരബ്രഹ്മം സര്‍വവിധത്തിലും പൂര്‍ണ്ണമാകുന്നു. ഈ 
വിശ്വപ്രപഞ്ചം പൂര്‍ണ്ണമാകുന്നു. പൂര്‍ണ്ണമായ അതില്‍ നിന്നു 
മാണ്‌ ഈ പൂര്‍ണ്ണം അഭിവ്യക്തമായിട്ടുള്ളത്‌. പൂര്‍ണ്ണത്തില്‍ 
നിന്ന്‌ പൂര്‍ണ്ണമെടുത്താലും പൂര്‍ണ്ണം തന്നെ അവശേഷിക്കുന്നു. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
1. അഷ്ടപാദം ശുചിം ഹംസം 
ത്രിസൂത്രമണു മവ്യയം 
ത്രിവര്‍ത്മാനം തേജസോ 1 ഹം 
സർവതഃ പശ്യന്നപശ്യതി 
എട്ടു പാദം ചേര്‍ന്നതും ശുചിയും ഉജ്ലസ്വരൂപിയും ത്രി 
സൂധ്രസഹിതവും സുസൂക്ഷ്മവും അവിനാശിയും ആയിട്ടു 
ള്ളത്‌ ഞാന്‍ തന്നെയാകുന്നു. തേജോരൂപിയും സുപ്രകാശിത 
വുമായ ആ ആത്മാവിനെ സര്‍വത്ര കാണുന്നുണ്ടെങ്കിലും 
കാണുന്നില്ല. 
2. ഭൂതസമ്മോഹനേ കാലേ 
ഭിന്നേ തമസി വൈഖരേ 
അന്തഃ പശ്യന്തി സത്വസ്ഥാ 
നിര്‍ഗൂണം ഗുണഗഹ്വരേ 
നിര്‍ഗുണമാണെങ്കിലും ഗുണമാകുന്ന ഗുഹയില്‍ പ്രതി 
ഷ്ഠിതമായതിനാല്‍ ജീവികളെ മോഹിപ്പിക്കുന്ന കരാളമോഹാ 
ന്ധകാരം നഷ്ടമാകുമ്പോള്‍ സത്വഗുണസ്ഥിതരായ വ്യക്തികള്‍ 
അതിനെ അന്തഃകരണത്തില്‍ ദര്‍ശിക്കുന്നു. 
3. അശക്യഃ സോന്യഥാദ്ദഷ്ടു 
ധ്യായമാനഃ കുമാരകൈ 
വികാരജന നീമജ്ഞാ- 
മഷ്ടരൂപാമജാം ധ്രുവാം 
വിഭിന്നരൂപത്തില്‍ ധ്യാനിച്ചാല്‍ അജ്ഞാനികള്‍ക്ക്‌ അത്‌ 
കാണാന്‍ കഴിയുകയില്ല. ആ സ്ഥിതിയില്‍ വികാരജനനിയും 
അജ്ഞയും അചഞ്ചലയുമായ മായയെയാണ്‌ അവര്‍ ധ്യാനി 
ക്കുന്നത്‌. 
4. ധ്യായതേ f ധ്യാസിതാ തേന 
തന്യതേ പ്രേര്യതേ പുനഃ 
സൂയതേ പുരുഷാർത്ഥം ച 
തേനൈ വാധിഷ്ഠിതംജഗത്‌ 


5. ഗനരനാദ്യന്തവതീസാ 
ജനിത്രീ ഭൂതഭാവിനീ 
സിതാസിതാ ച രക്താ ച 
സര്‍വകാമ ദുഘാ വിഭോ 
അധ്യാസം കൊണ്ടാണ്‌ മായ അറിയപ്പെടുന്നതും 
വിസ്താരം പ്രാപിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. ഈ ഹംസം 
തന്നെ പുരുഷാർത്ഥം ജനിപ്പിക്കുന്നു. അതിനാല്‍ പ്രപഞ്ചം 
അധിഷ്ഠിതവുമാണ്‌. മായ പരമാത്മാവിന്‌ കാമധേനുവിന്‌ തുല്യ 
മാണ്‌. അത്‌ ആദ്യന്തരഹിതവും സര്‍വമാതാവും സര്‍വപോഷ 
കവുമാണ്‌. അത്‌ ചുമപ്പ്‌, വെളുപ്പ്‌, കറുപ്പ്‌, എന്നീ വര്‍ണ്ണങ്ങളോടു 
കൂടിയതും എല്ലാ അഭിഷ്ടവും കൊടുക്കുന്നതുമാണ്‌. 
6. പിബന്ത്യേനാമവിഷയാ- 
മവിജ്ഞാതാം കുമാരകാഃ 
ഏകസ്തു പിബതേ ദേവ 
സച്ഛന്ദേ ത്ര വശാനുഗഃ 
ജ്ഞാനമില്ലാത്ത ജീവന്‍ ഈ പശുവിനെ കറക്കുന്നു. 
എന്തെന്നാല്‍ അത്‌ വിഷയവും അവിജ്ഞാതവുമാണ്‌. ലോക 
ത്തില്‍ ഒരേ ഒരു പരമാത്മാവു മാത്രമാണ്‌ സകലതും തനിക്ക 
ധീനമാക്കി സ്വച്ഛന്ദം ഈ മായയെ പാനം ചെയ്യുന്നത്‌. 
7. ധ്യാനക്രിയാഭ്യാം ഭഗവാന്‍ 
ഭുങ്ക്തതേ 7 സന പ്രസഹദ്വിഭുഃ 
സര്‍വസാധാരണീം ഭോക്തീം 
പീയമാനാ തു യജ്വഭിഃ 
എല്ലാവര്‍ക്കുമായി കറക്കുന്നവളും യാജ്ഞികരാല്‍ ദാനം 
ചെയ്യപ്പെടുന്നവളുമായ ഈ ഗോവിനെ ഭഗവാന്‍ ധ്യാന്രകിയാ 
ദികളാല്‍ അനുഭവിക്കുന്നു. 
8. പശ്യന്ത്യസ്യാം മഹാത്മാനഃ 
സുവര്‍ണ്ണം പിപ്പലാശനം 
ഉദാസീനം ധ്രുവം ഹംസം 
സ്നാതകാധ്വര്യവോ ജഗുഃ 
മഹാന്മാര്‍ സുവര്‍ണ്ണ നിറമുള്ള പിപ്പലഫലം ഭക്ഷിക്കു 
കയും ഉദാസീനവും അവിനാശിയുമായ ഹംസത്തെ മായയില്‍ 
കാണുകയും ചെയ്യുന്നു. അതിനെത്തന്നെയാണ്‌ സ്നാതക 
ന്മാരും അധ്വര്യുക്കളും ഗാനം ചെയ്യുന്നത്‌. 
9. ശംസന്തമനുഷംസന്തി 
ബഹ്വൃചാഃ ശാസ്ത്ര കോവിദാഃ 
രഥന്തരം ബൃഹത്‌ സാമ 


സപ്ത വൈധൈസ്തു ഗീയതേ 


1 


ശാസന്ത്രകോവിദന്മാരും ജഗ്വേദികളും സ്തുതിചെയ്യുന്ന 
വരുമൊത്ത്‌ ഈ ഹംസത്തെ സ്തുതിക്കുന്നു. അതിനായി രഥ 
ന്തരം എന്ന്‌ പേരുള്ള സാമത്തെ ഏഴുപ്രകാരത്തില്‍ ഗാനം 
ചെയ്യുന്നു. 
10. മന്ത്രോപനിഷദം ബ്രഹ്മ 
പദ്യരകമസമന്വിതാ 
പഠന്തി ഭാര്‍ഗ്ഗവാഹ്യേതേ 
ഹൃഥര്‍വാണോ ഭൃശുത്തമാഃ 
ബ്രഹ്മം മന്ത്രങ്ങളുടെ രഹസ്യം തന്നെയാണ്‌ അതിനെത്ത 
ന്നെയാണ്‌ ഭാര്‍ഗഗുവഗോത്രജനായ ഉത്തമന്മാരും അഥര്‍വേദി 
കളും പദക്രമത്തോടു കൂടി ചൊല്ലുന്നത്‌. 
11. സ ബ്രഹ്മചാരിവൃത്തിശ്ച 
സ്തംഭോ ! ഥ ഫലിതസ്തഥാ 
അനഡ്വാന്‍രോഹിതോച്ചിഷ്ടടഃ 
പശ്യന്തേ ബഹുവിസ്തരം 
പരമാത്മാവ്‌ ബ്രഹ്മചര്യവ്ൃത്തിയോടു കൂടിയതും സ്തംഭം 
പോലെ ദ്ൃയവ്വവും ഫലയുക്തവും ആയിസംസാരശകടം നിയ 
ന്ത്രിച്ച്‌ ചുമന്ന നിറവും മറ്റുള്ളതും തൃജിച്ചശേഷം വിശാലരൂപ 
ത്തില്‍ കാണപ്പെടുന്നു. 
12. കാലഃ പ്രാണശ്ച ഭഗവാന്‍ 
മൃതയു ശര്‍വോ മഹേശ്വരഃ 
ഉഗ്രോ ഭവശ്ച രുദ്രശ്ച 
സസുരാഃ സാസുരാ സ്തഥാ 
കാലന്‍, പ്രാണന്‍, മൃത്യു, ശര്‍വന്‍, മഹേശ്വരന്‍ ഉഗ്രന്‍ 
ഭവന്‍ രുദ്രന്‍ എന്നിവരോടും ദേവാസുരന്മാരോടും ചേര്‍ന്ന 
താണ്‌ ഈ പരമാത്മാവ്‌. 
13. പ്രജാപതിര്‍ വിരാദ്‌ ചൈവ 
പുരുഷഃ സലില മേവ ച 
സ്തുയതേ മന്ത്രസംസ്തുത്യൈ 
രഥര്‍വവിദി തൈര്‍വിഭുഃ 
ഈ സര്‍വവ്യാപിയായ പുരുഷന്‍ തന്നെയാണ്‌ പ്രജാപ 


തിയായ വിരാട്‌ രൂപമായും ജലരൂപമായും സ്തുത്യര്‍ഹനായ 
അഥര്‍വ വേദത്തിലെ പ്രസിദ്ധ നാമങ്ങളാല്‍ സ്തുതിക്കപ്പെടു 


vy 


ന്നത്‌. 


14. തം ഷഡ്‌ വിംശക ഇത്യേതേ 
സപ്തവിംശം തഥാ പരേ 
പുരുഷം നിര്‍ഗുണം സാംഖ്യ 
മഥര്‍വശിരസോ വിദുഃ 
ഇരുപത്തി ആറാമത്തെ തത്വമെന്നും ഇരുപത്തി ഏഴാ 
മത്തെ തത്വമെന്നു പലരും ഇതിനെപ്പറ്റി പറയുന്നു. അഥര്‍വവ 


ദേത്തിലെ ഉപനിഷത്തുകള്‍ ഇതിനെത്തന്നെയാണ്‌ നിര്‍ഗുണ 


സാംഖ്യമെന്ന്‌ പറയുന്നത്‌. 


K 


15. ചതുര്‍വിംശതിസംഖ്യാതം 
വ്യക്തമവ്യക്തമേവ ച 
അദ്വൈത ദ്വൈതമിത്യാഹു 
സ്ത്രിധാ തം പഞ്ചഥാ തഥാ 
പലരും ഇതിനെ ഇരുപത്തിനാലാമത്തെ സംഖ്യയെന്നും 
പലരും അവ്യക്തമെന്നു അനേകം പേര്‍ വൃക്തമെന്നു ദ്വൈത 
മെന്നു പറയുന്നു. അതുപോലെ ചിലര്‍ അതിനെ ത്രിവിധമെന്നും 
അഭിപ്രായപ്പെടുന്നു. 
16. ്രഹ്മാദ്യം സ്ഥാവരാന്തംച 
പശ്യന്തി ജ്ഞാന ചക്ഷുഷഃ 
തമേകമേവ പശ്യന്തി 
പരിശുംഭം വിഭും ദ്വിജാഃ 
ജ്ഞാനദൃഷ്ടി ചേര്‍ന്ന എത്രയോ പണ്ഡിതന്മാര്‍ ബ്രഹ്മാവു 
മുതല്‍ ജഡപദാര്‍ത്ഥം വരെയുള്ള എല്ലാ പ്രപഞ്ചത്തെയും 
അതിമഹാനായ ഒരു പ്രഭുവിന്റെ രൂപത്തില്‍ കാണുന്നു. 
17. യസ്മിന്‍ സർവമിദം പ്രോതം 
ബ്രഹ്മ സ്ഥാവര ജംഗമം 
തസ്മിന്നേവ ലയം യാന്ത്രി സ്രവന്ത്യഃ 
സാഗരേ യഥാ 
സ്ഥാവരജംഗമാത്മകമായ ഈ പ്രപഞ്ചം ഏതിലാണോ 
കോര്‍ക്കപ്പെട്ടിരിക്കുന്നത്‌ അതു തന്നെയാണ്‌ ബ്രഹ്മം. നദികള്‍ 
സമുദ്രത്തില്‍ വിലയം പ്രാപിക്കുന്നതുപോലെ സര്‍വവും ഈ 
ബ്രഹ്മത്തില്‍ വിലയം പ്രാപിക്കുന്നു. 
18. യസ്മിന്‍ ഭാവാ പ്രലീയന്തേ 
ലീനാശ്ചാവ്യക്തതാം യയുഃ 
പശ്യന്തി വ്യക്തതാം ഭൂയോ 
ജയന്തേ ബുദ്ബുദാ ഇവ 
കുമിളകള്‍ എങ്ങനെ ജലത്തില്‍ ഉത്ഭവിച്ചു. അതില്‍ 
തന്നെ ലയം പ്രാപിക്കുന്നു. അതുപോലെ സകലപദാര്‍ത്ഥങ്ങളി 
ലും ഏതില്‍ ജനിച്ച്‌ ഏതിലാണോ അദൃശ്യമാകുന്നത്‌ അതു 
തന്നെയാണ്‌ ബ്രഹ്മം ജ്ഞാനികള്‍ ആ ബ്രഹ്മത്തെ കാണുന്നു. 
19. ക്ഷ്രേതജ്ഞാധിഷ്ഠിതം ചൈ വാ 
കാരണൈഃ വിദ്യതേ പുനഃ 
ഏവം സ ഭഗവാന്‍ ദേവം 
പശ്ൃന്ത്യന്യേ പുനഃ പുനഃ 


ക്ഷ്രേതക്ഷേത്രജ്ഞ രൂപത്തില്‍ ആ ബ്രഹ്മം സര്‍വ 
ത്തിലും വസിക്കുന്നു. കാരണങ്ങളാലാണ്‌ അത്‌ അറിയപ്പെടു 
ന്നത്‌. ഇങ്ങനെയുള്ള ക്ഷേത്രജ്ഞ നായ ഭഗവാനെ ജ്ഞാനികള്‍ 


വീണ്ടും വീണ്ടും ദര്‍ശിക്കുന്നു. 


20. ബ്രഹ്മ ബ്രഹ്മത്യഥായാന്തി 


I 


ബ്രഹ്മത്തെ അറിയുന്നവരായ ബ്രാഹ്മണര്‍ Pe co 


യേ വിദൂര്‍ ബ്രഹ്മാസ്തഥാ 
അത്രൈവ തേ ലയം യാന്തി 
ലീനാശ്ചാവ്യക്ത ശാലിനഃ 


ലീനാശ്ചാവ്യക്ത ശാലിനഃ ഇത്യുപനിഷത്‌ 


പ്രാപിക്കുന്നു. അവര്‍ അതില്‍ വിലയം പ്രാപിച്ച്‌ അവ്യക്ത ഭാവ 
ത്തില്‍ ശോഭിക്കുന്നു എന്ന്‌ ഉപനിഷത്ത്‌ 


മന്ത്രികോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


ടം മഹനാരയണോപന്ട്ഷത്ത്‌ ൦ 


ശാന്തിപാഠം 


ഹരിഃ ഓം. ശം നോമിത്രഃ ശം വരുണഃ 
ശംനോഭവതുര്യമാ. 


ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ 
വിഷ്ണുരുരുക്രമഃ മനോ ബ്രഹ്മണേ. 
നമസ്തേ വായോ. 

ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ 

പ്രത്യക്ഷം ര്രഹ്മ വദിഷാമി. ഭൂതം വദിഷ്യാമി 

സത്യം വദിഷ്യാമി തന്മാമവതു. തദ്വക്താരമവതു. 

അവതു മാം അവതു വക്താരം. 

ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 

(ഹരി ഓം മിത്രന്‍ വരുണന്‍ അര്യമാവ്‌ ഇന്ദ്രന്‍ ബൃഹ 
സ്പതി ഉരുക്രമനായ വിഷ്ണു ഇവരെല്ലാം നമുക്ക്‌ മംഗളം 
ചെയ്യട്ടെ. ്രഹ്മത്തിന്‌ നമസ്കാരം. വായുദേവാ, അങ്ങേയ്ക്ക്‌ 
നമസ്കാരം. അങ്ങുതന്ന പ്രത്യക്ഷമായ ബ്രഹ്മം. അങ്ങയെ 
ത്തന്നെ പ്രത്യക്ഷ ബ്രഹ്മം എന്ന്‌ പറയുന്നു. ഞാന്‍ ജതം 
പറയും. ഞാന്‍ സത്യം പറയും. വായുരൂപിയായ ബ്രഹ്മം 
എന്നെ രക്ഷിക്കട്ടെ. ആചാര്യനെ രക്ഷിക്കട്ടെ എന്നെയും 


ആചാര്യനെയും രക്ഷിക്കട്ടെ. വിഘ്നങ്ങള്‍ക്ക്‌ ശാന്തിയു 
ണ്ടാകട്ടെ.) 


ഓം സഹ നാവവതുഃ സഹ നന ഭുനക്തു 
സഹ വീര്യം കരവാവഹൈ. തേജസ്വിനി നാ 
വധീ തമസ്തു. മാ വിദ്ിഷാവഹൈഃ 

ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ- 

(പരബ്രഹ്മം ഗുരുശിഷ്യന്മാരയ ഞങ്ങള്‍ രണ്ടുപേരെയും 


രക്ഷിക്കട്ടെ. ഞങ്ങള്‍ ഒരുമിച്ച്‌ പോഷണം പ്രാപിക്കട്ടെ, 
ഒരുമിച്ച്‌ കര്‍മ്മകുശലത നേടട്ടെ. ഞങ്ങളുടെ അധ്യയനം 


ഉത്കൃഷ്ടമാകട്ടെ. ഞങ്ങള്‍ പരസ്പരം വിദ്വേഷം പുലര്‍ത്താ 
തിരിക്കട്ടെ.) 
1. അംഭസ്യപാരേ ഭുവനസ്യ മധ്യേ 
നാകസ്യ പൃഷ്ഠേ മഹതേ മഹീയാന്‍ 
ശുക്രേണ ജ്യോതീംഷി സമനുപ്രവിഷ്ടഃ 
പ്രജാപതിശ്ചരതി ഗര്‍ഭേ അന്തഃ 
(അപാരമായ അംഭസ്സിലും ഭുവനമധ്യത്തിലും 
സ്വര്‍ഗ്ഗത്തിന്റെ പൃഷ്ഠത്തിലും വ്യാപരിച്ചിരിക്കുന്ന 
മഹത്തിലും മഹത്തായ പ്രജാപതി ശുക്രത്താല്‍ (ബീജരുപം) 
ജ്യോതിസ്സുകളില്‍ അനുപ്രവിഷ്ടനായി ഗര്‍ഭത്തിനുള്ളില്‍ 


ര്രവര്‍ത്തിക്കുന്നു.ജീവികളുടെ ജന്മാദിപരിണാമത്തിനു 
കാരണം പരബ്രഹ്മം തന്നെ) 


2. യസ്മിന്നിദം സം ച വിചൈതി സര്‍വ്വം 

യസ്മിന്‍ ദേവാ അധി വിശ്വേ നിഷേദുഃ 

തദേവ ഭ്രുതം തദു ഭവ്യമാ 

ഇദം തദക്ഷരേ പരമേ വ്യോമന്‍. 

(ഇതെല്ലാം യാതൊന്നില്‍ ചേരുകയും വിലയിക്കുകയും 
ചെയ്യുന്നു. എല്ലാ 2 ദേവന്മാരും യാതൊന്നില്‍ ഐശ്വര്യ 
ത്തോടെ പുലരുന്നു. അതുതന്നെ കഴിഞ്ഞതും വരാന്‍ 


പോകുന്നതും എല്ലാ ഇത്‌ അനശ്വരമായ പരമ വ്യോമത്തില്‍ 
(ആകാശത്തില്‍) നിലനില്ക്കുന്നു. 


3. യേനാവൃതം ഖം ച ദിവം മഹീം ച 
യേനാദിതൃസ്തപതി തേജസാ ഭശ്രാജസാ ച 
യമന്തഃ സമുദ്രേ കവയോ വയന്തി 


യദക്ഷരേ പരമേ പ്പജാഃ 


(യാതൊന്നുകൊണ്ട്‌ ആകാശവും ദ്യോവും മഹിയും 


I 


ആവൃതമാണ്‌ യാതൊന്നു കൊണ്ട്‌ ആദിത്യന്‍ ഉഷ്ണം 
കൊണ്ടും പ്രകാശം കൊണ്ടും തപിക്കുന്നു. യാതൊരുവനെ 
കവികള്‍ (ജ്ഞാനികള്‍ ഹൃദയ സമുദ്രത്തില്‍ സാക്ഷാത്ക്ക 
രിക്കുന്നു. പരമവും അനശ്വരവുമായ യാതൊരു സത്യത്തില്‍ 
പ്രജകള്‍ പുലരുന്നു. അതാണ്‌ പരമ്രബഹ്മം. 
4. യതഃ പ്രസൂതാ ജഗതഃ പ്രസൂതി 
തോയേന ജീവാന്‍ വ്ൃചസര്‍ജ്ജ ഭ്യൂമ്യാം 
യദോശധിഭ്യഃ പുരുഷാന്‍ പശുംശ്ച 


വിവേശ ശ്രൂതാനി ചരാചരാണി. 


(യാതൊന്നില്‍ നിന്ന്‌ ഇഹത്തിന്റെ പ്രസൂതിയായ പ്രകൃ 
തി ഉണ്ടായി. ജലത്താല്‍ ഭൂമിയില്‍ ജീവികളെ സൃഷ്ടിച്ചു. 
യാതൊന്ന്‌ ഓഷധികളോടുകൂടി വ്യക്തികളെയും, മൃഗങ്ങ 
ളെയും ചരാചരഭൂതങ്ങളെയും ഉള്‍ക്കൊണ്ടു. 

5. അതഃ പരം നാനൃദണീയസം ഹീ 

പരാത്‌ പരം യന്മഹതോ മഹാന്തം 

യദേകമവ്യക്ത മനന്തരുപം 


വിശ്വം പുരാണം തമസഃ പരസ്താത്‌ 


(യാതൊന്ന്‌ പരത്തെക്കാള്‍ പരമാണ്‌, മഹത്തായിട്ടു 
ള്ളതില്‍ നിന്നും മഹത്താണ്‌. അവ്യക്തവും വിവിധരൂപവും 
പുരാതനവും അന്ധകാരത്തിനു പുറത്തുള്ളതും അതിലും 
പരമായി ബൃഹത്തോ, അണുപ്പോ ആയി യാതൊന്നുമില്ല 
എന്ന നിലയിലുള്ളതും ആണ്‌- അതാണ്‌ പരബ്രഹ്മം.) 

6. തദേവര്‍ത്തം തദു സത്യമാഹ 
സ്തദേവ ബ്രഹ്മ പരമം കവീനാം 


ഇഷ്ടം പൂര്‍ത്തം ബഹുധാ ജാതം ജായമാനം 


വിശ്വം ബിഭര്‍ത്തി ഭുവനസ്യ നാഭിഃ 


(അതു തന്നെ ഭൂതം, അതുതന്നെ സത്യം, അതുതന്നെ 
ജ്ഞാനികളുടെ പര്രബഹ്മം. ശ്രുതിസ്മൃതി കര്‍മ്മങ്ങളും 
അതുതന്നെ. ഭവനത്തിന്റെ നാഭിയായി ബഹുവിധത്തില്‍ 
ജാതവും ഉണ്ടാകപ്പെടുന്നതും ഈ ലോകത്തെ നിയന്ത്രിക്കു 
ന്നതും- അതുതന്നെ. ആ പരബ്രഹ്മം. 


7. തദേവാഗ്നിസ്തദ്വായുസ്തത്‌ 
സൂര്യസ്തദു ചന്ദ്രമാഃ 
തദേവ ശുക്രമമൃതം തദ്ര്രഹ്മ തദാപഃ 
സ പ്രജാപതിഃ 


(അതുതന്നെ അഗ്നി, വായു, സൂര്യന്‍, ചന്ദ്രന്‍, നക്ഷ 
്രങ്ങള്‍, അമൃതം അത്‌ ഹിരമ്യഗര്‍ഭനാകുന്നു. അത്‌ ജലമാ 
കുന്നു. അവന്‍ പ്രജാപതി- സൃഷ്ടി കര്‍ത്താവ്‌- ആകുന്നു.) 
8. സര്‍വ്വേ നിമേഷാ ജജ്ഞിരേ 

വിദ്യുതഃ പുരുഷാദധി 
കലാ മുഹൂര്‍ത്താഃ കാഷ്ഠാശ്ചാഹോരാ 
ത്രാശ്ച സര്‍വൃശഃ 


K 


9. അര്‍ദ്ധമാസാ മാസാ ജുതവാഃ സംവത്സ 
രശ്ച കല്പന്താം 
സ അപഃ പ്രദുധേ ഉഭേ ഇമേ അന്തരിക്ഷ 


മഥോ സുവഃ 


(പ്രകാശമാനനായ പുരുഷനില്‍ നിന്ന്‌ എല്ലാ നിമേഷ 
ങ്ങളും ഉണ്ടായി. കലകള്‍, മുഹൂര്‍ത്തങ്ങള്‍, കാഷുകള്‍, 
അഹോരാത്രങ്ങള്‍, അര്‍ദ്ധമാസങ്ങള്‍, ഭൂതുക്കള്‍ എല്ലാം 
കല്പിക്കപ്പെട്ടു. അവന്‍ ജലപ്രധാനങ്ങളായ പഞ്ചഭൂതങ്ങളെ 
യും പിന്നെ സ്വര്‍ഗ്ഗം അന്തരീക്ഷം രണ്ടിനെയും കറന്നെ 
ടുത്തു.) 

10. നൈനമൂര്‍ധ്വംന തിര്യഞ്ചം ന മദ്ധ്യേ പരിജ്രഗഭത്‌. 
ന തസ്യേശേ കശ്ചന തസ്യ നാമ മഹദ്ൃശഃ 
(ഇവനെ മേലോട്ട അളന്ന്‌ മനസ്സിലാക്കിയിട്ടില്ല. വിലങ്ങ 

നെയോ മദ്ധ്യയോ ഇല്ല. ആരും അവന്റെ സ്ഥാനായിട്ടില്ല. 

അവന്റെ പേര്‍ ശ്രേഷ്ഠമായ യശസ്സ്‌ എന്നാകുന്നു. 

1. ന സന്ദ്യശേ തിഷ്ഠതി രൂപമസ്യ 
ന ചക്ഷഷാ പശ്യതി കശ്ചനൈനം 
ഹൃദാ മനീഷാ മനസാഭിക്‌ അപ്തോയ 
ഏതം വിരൂദമൃതാസ്തേ ഭവന്തി 
(ഇവന്റെ രൂപം ദര്‍ശനവിശയമല്ല. ഒരാളും ഇവനെ 

ചക്ഷുസ്സുകൊണ്ട്‌ കാണുന്നില്ല. മനസ്സു നിയന്ത്രിക്കുന്ന 

ഹൃദസ്ഥിതബുദ്ധിയായ അവന്‍ അഭിക്ലിപ്തനാകുന്നു. ആര്‍ 
ഇതിനെ അറിയുന്നു, അവര്‍ മരണരഹിതരാകുന്നു. 

1. അദ്ഭ്യഃ സംഭൂതഃ പൃഥിവ്യൈ രസാച്ച 
വിശ്വകര്‍മണഃ സമവര്‍ത്തതാധി 

തസ്യ ത്വഷ്ടാ വിദധ്രദൂപമേതി 

തത്പരുഷസ്യ വിശ്വമാജാനമഗ്രേ 


(നാരായണസൂക്തം) 


(ജലത്തില്‍ നിന്നും പൃഥിവിയുടെ രസത്തില്‍ നിന്നു 
ഉണ്ടായി ജഗദ്രസ്രഷ്ടാവില്‍ നിന്ന്‌ ഇതിനുമേല്‍ സമവര്‍ 
ത്തിച്ചു. ത്വഷ്ടാവ്‌ ഈ വിരാട്‌ പുരുഷന്റെ വിശ്വരൂപം 
സൃഷ്ടാരംഭത്തിലുണ്ടായിട്ടുള്ളതാണ്‌. 

2. വേദാമേതം പുരുഷം മഹാന്ത 

ആദിത്യവര്‍ണ്ണം തമാസാ പരസ്താത്‌ 

തമേവ വിദിത്വാതി മൃത്യുമേതി 

നാന്യഃ പന്ഥാ വിദ്യതേയനായ 

(നാരായണസൂക്തം) 

(തമസസിന്റെ അപ്പുറത്‌ ആദിത്യവര്‍ണ്ണനും മഹാനുമായ 

ഈ പുരുഷനെ ഞാന്‍ അറിയുന്നു. ആ ദേവനെ അറിഞ്ഞാല്‍ 


മാത്രമേ മരണത്തെ അതിക്രമിക്കുകയുള്ളൂ. പരമപദ്രപാപ്തി 
ക്ക്‌ മറ്റൊരു മാര്‍ഗ്ഗവും ഇല്ല. 


2 


3. പ്രജാപതിശ്ചരതി ഗര്‍ഭേ അന്തഃ 
അജായമാനോ ബഹുധാ വിജായതേ 
തസ്യ ധീരാഃ പരിജാനന്തി യോനീം 
മരിചീനാം പദമിച്ഛന്തി വേധസഃ 


(നാരായണ സൂക്തം) 


പ്രജാപതി ഉള്ളില്‍ ഗര്‍ഭത്തില്‍ (ഹൃദയം) സഞ്ചരിക്കു 
ന്നു. ജ്ഞാനികള്‍ ആ വേധസ്സിന്റെ യോനിയെ (ഉല്പത്തി) 
അറിയുന്നു. മരീചികളുടെ (ജ്യോതിസ്സുകള്‍) സ്ഥാനത്തെ 


ഇച്ഛിക്കുന്നു.) 
4. യോ ദേവേഭ്യഃ ആതപതി യോ ദേവാനാം 
പുരോഹിതാ 


പൂര്‍വോ യോ ദേവേഭ്യോ ജാതഃ നമോ രുചായ 
ബ്രാഹ്മയേ 
(നാരായണ സൂക്തം) 


(യാതൊരാല്‍ ദേവന്മാര്‍ക്കായി ചുറ്റും പ്രകാശിക്കുന്നു, 
യാതൊരാള്‍ ദേവന്‍മാരുടെ മുന്നില്‍ ഹിതം ചെയയ്യുന്നവ 
നാണ്‌, യാതൊരാള്‍ ദേവന്മാര്‍ക്കു മിന്‍മ്പ്‌ ജനിച്ചവനാണ്‌ ആ 
പ്രകാശമാനനായ ബ്രഹ്മപുത്രന്‍ നമസ്കാരം. 


5. രുചം ബ്രാഹ്മം ജലയന്തഃ 
ദേവാ അഗ്രേ തദ ബ്രുവന്‍ 
യസ്ത്വൈവം ബ്രാഹ്മണോ വിദ്യാത്‌ 
തസ്യ ദേവാ അസന്‍ വശേ 
(നാരായണ സൂക്തം) 


ബ്രഹ്മസാബന്ധിയായ പ്രകാശം ജനിപ്പിച്ച വരായ 
ദേവന്മാര്‍ ആദ്യം അത്‌ പറഞ്ഞു. യാതൊരു ്രാഹ്മണന്‍ 
ഇപ്രകാരമറിയുന്നു, അവന്‍ ദേവന്മാര്‍ വശഗരായിത്തീരുന്നു. 


6. ഗ്രീശ്ച തേ ലക്ഷ്മീശ്ച പത്ന്യ അഹോ 
രാത്രേപാര്‍ശ്വേ 


നക്ഷ്ര്രാണി രൂപം അശ്വിനന വ്യാത്തം ഇഷ്ടം 
മനിഷാണ, അമുംമനിഷാണ, സര്‍വം മനിഷാണ 
(നാരായണ സൂക്തം) 


(വിവേക ബുദ്ധിയും ലക്ഷ്മിയും അങ്ങയുടെ പത്നി 
മാരാകുന്നു; രാവും പകലും പാര്‍ശ്വങ്ങള്‍; നക്ഷ്രതങ്ങള്‍ 
ഇച്ഛിച്ചതിനെ തന്നാലും (മനിഷാണ) ആ പരമജ്ഞാനം 
തന്നാലും. സര്‍വജ്ഞത്വവും തന്നാലും. കുറിപ്പ്‌. അടുത്ത 
എട്ടു സൂക്തങ്ങള്‍ ഗിരണ്യഗര്‍ഭസൂത്രത്തിലെയാണ്‌. 


1. ഹിരണ്യഗര്‍ഭഃ സമവര്‍ത്തതാഗ്രേ 
ഭൂതസ്യ ജാതഃപതിരേക ആസീത്‌ 
സ ദാധാര പൃഥിവീം ദ്യാമുതേമാം 
കസ്മൈ ദേവായ ഹവിഷാ വിധേമ. 


(ഹിരണ്യ ഗര്‍ഭനായ പ്രജാപതി ആദ്യം ഉണ്ടായി. 
ജാതനായ അവന്‍ ഭൂതങ്ങളുടെ പതിയായി ഭവിച്ചു. അവന്‍ 
ഈ പൃതിവിയെയും ദ്യോവിനെയും ധരിച്ചു. അദ്ദേഹത്തെവിട്ട്‌ 


K 


ഏതു ദേവനാണ്‌ ഹവിസ്സുകൊണ്ട്‌ പൂജ ചെയ്യുക?) 
2. യഃ പ്രാണതോ നിമിഷതോ മഹി- 
ത്വൈക ഇത്‌ രാജാജഗതോ ബഭൂവ 
യ ഈശ അസ്യ ദ്വിപദശ്ച തുഷ്പദഃ 
കസ്മൈ ദേവായ ഹവിഷാ വിധേമ. 
(ഹിരണ്യ ഗര്‍ഭനായ പ്രജാപതി ആദ്യം ഉണ്ടായി. ജാത 
നായ അവന്‍ ഭൂതങ്ങളുടെ പതിയായി ഭവിച്ചു. അവന്‍ പൃഥി 
വിയെയയും ദ്യോവിനെയും ധരിച്ചു. അദ്ദേഹത്തെവിട്ട്‌ ഏതു 
ദേവനാണ്‌ ഹവിസ്സുകൊണ്ട്‌ പൂജ ചെയ്യുക?) 
2. യഃ പ്രാണതോ നിമിഷതോ മഹി- 
ത്വൈക ഇത്‌ രാജാ ജഗതോ ബഭൂവ 
യ ഈശ അസ്യ ദ്വിപദശ്ച തുഷ്പദഃ 
കസ്മൈ ദേവായ ഹവിഷാ വിധേമ. 
യാതൊരാള്‍ മഹത്ത്വത്താല്‍ പ്രാണനുളളവരും പ്രവര്‍ 
ത്തകരും അടങ്ങിയ ജഗത്തിന്റെഏകനായിത്തന്നെ രാജാ 
വായി. യാതൊരാള്‍ ദ്വിപദങ്ങളും ചദുഷ്പദങ്ങളുമടങ്ങിയ ഈ 
ജഗത്തിന്റെ ഈശനായി, ആ ദേവനല്ലാതെ മറ്റാര്‍ക്കാണ്‌ ഹവി 
സ്സുകൊണ്ട്‌ പൂജചെയ്യുക. 
3. യ ആത്മദാ ബലദാ യസ്യ വിശ്വ 
ഉപാസതേ പ്രശിഷം യസ്യ ദേവാഃ 
യസൃഛായാമൃതം യസ്യ മൃത്യു 
കസ്മൈ ദേവായ ഹവിഷം വിധേമ 
(യാതൊരാള്‍ ജീവിദാതാവും ശക്തിദാതാവും ആകുന്നു 
യാതൊരാളെ ലെകം മുഴുവന്‍ ഉപാസിക്കുന്നു ദേവന്മാര്‍ 
യാതൊരുവന്റെ പ്രശിഷത്തെ (ആജ്ഞാ അനുസരിക്കുന്നു, 


യാതൊരുവന്റെ നിഴല്‍ അമൃതമാകുന്നു, അതുപോലെ 
മരണവുമാകുന്നു, ആ ദേവനല്ലാതെ മറ്റാര്‍ക്കാണ്‌, പൂജചെ 


യ്യുക? 
4. യസ്യേമേ ഹിമവന്തോ മഹിത്വാ 
യസ്യ സമുഗ്രാ രസയാ സഹാഹു 
യസ്യേഃ മാ പ്രദിശോ യസ്യ ബാഹു 
കസ്മൈ ദേവായ ഹവിഷാ വിധേമഃ 
(ഹിമവാന്‍ തുടങ്ങിയ വനങ്ങള്‍ യാതൊരുവന്റെ മഹിമ 
കാട്ടുന്നു, സമുദ്രം നദികളോടുകൂടി യാതൊരുവന്റെ മഹാത്മ്യം 
പറയുന്നു. ഈ ദിക്കുകള്‍ യാതൊരുവന്റെ കൈകളാണ്‌. 
അദ്ദേഹത്തെവിട്ട്‌ ഏതു ദേവനാണ്‌ ഹവിസ്സുകെണ്ട്‌ പൂജാവി 
ധിചെയ്യുക. 
5. യം ക്രരുസീ അവസാ തസ്തഭാനേ 
അഭ്യൈക്ഷേതാം മനസാ രേജമാനേ 
യത്രാധിസൂര ഉദിരിന വ്തി 


കസ്മൈ ദേവായ ഹവിഷാ വിധേമ 


1 


ശോഭിക്കുന്ന രക്ഷണത്താല്‍ എറെ തെളിയുന്ന ക്രന്ദ 
സികള്‍ ( ആകാശവും ഭൂമിയും) മനസ്സുകൊണ്ട്‌, യാതൊരു 
വനെ കമ്ടു യാതൊരിടത്ത്‌ സൂര്യന്‍ ഉദയത്തില്‍ ചുറ്റി 
നീങ്ങുന്നു ആ പരമാത്മാവിനെയല്ലാതെ ഏതു ദേവനെയാണ്‌ 
പൂജിപ്പിക്കുക? 
6. യേന ദൃനരുഗ്രാ പൃഥിവീ ച ദൃഡേ 

യേന സുവഃ സ്തഭിതം യേന നാകഃ 

യോ അന്തരീക്ഷേരജസോ വിമാനഃ 

കസ്മൈ ദേവായ ഹവിഷാവിധേമഃ 

(യാതൊരുവനാല്‍ ഉഗ്രമായ ദ്യോവും പൃഥിവിയും ദൃഡ്മമാക്ക 
പ്പെട്ടു, ഏതൊരുവനാല്‍ സുവം ( സ്വര്‍ഗ്ഗം) ഉറപ്പിക്കപ്പെട്ട 
ഏതൊരുവനാല്‍ അന്തരീക്ഷത്തില്‍ രാജസനമാരെ നിര്‍മ്മിച്ചു 
ആ ദേവനെയല്ലാതെ മറ്റേതോരാളെയാണ്‌ ആരാധിക്കുക) 
7. ആപോ ഹ യന്മതീര്‍വിശ്വമായം 

ദക്ഷം ദധാനം ജനയന്തീരഗ്നിം 

തതോ ദേവാനാം നിരവര്‍ത്തതാസുരേകഃ 

കസ്മൈ ദേവായ ഹവിഷേ വിധേമ 

(യാതൊന്നിന്റെ മഹത്വം കാട്ടുന്ന അപ്പുകള്‍ (ജലം) 
അഗ്നിയെ ജനിപ്പിക്കാനാഗ്രഹിച്ച്‌ ദക്ഷത്തെ ധരിച്ച്‌ വിശ്വാകാ 
രത്തെ പ്രാപിച്ചു, പിന്നെ ദേവന്നാമരുടെ ഏകമായ അസു 
(ജീവന്‍) നിവര്‍ത്തിച്ചു. ആ ദേവനല്ലാതെ ആര്‍ക്കാണ്‌ ഹവി 
സ്സുകൊണ്ട്‌ പൂജചെയ്യുക? 
8. യശ്ചിദാപോ മഹിനാ പര്യപശ്യത്‌ 

ദക്ഷം ദധാനാ ജനയന്തീരഗ്നിം 

യോ ദേവേഷ്വധി ദേവ ഏക ആസീത്‌ 

കസ്മൈ ദേവായ ഹവിഷാ വിധേമ 

യാതൊരുവന്‍ അഗ്നിയെ ജനിപ്പിക്കാമാഗ്രഹിച്ച്‌ ദക്ഷ 
ത്തെ ധരിച്ച (മഹത്വമാര്‍ന്ന) അപ്പുകളെ സ്വന്തം മഹത്വത്താല്‍ 
മികച്ച്‌ ഏകദേവനായി, ആ ഹിരംണ്യ ഗര്‍ഭരൂപനായ 
ദേവനെയല്ലാതെ മറ്റാരെയാണ്‌ ഹവിച്ചുകൊണ്ട്‌ പൂജിക്കുക? 
12. ഏഷാ ഹി ദേവഃ പ്രദിശോ നു സര്‍വ്വാഃ 

പൂര്‍വ്വോ ഹി ജാതഃ സ ഉ ഗര്‍ഭേ അന്തഃ 

സ വിജായമാനഃ സ ജനിഷ്യമാണഃ 

്രത്യങ്‌ മുഖാസ്തിഷ്ഠതി വിശ്വതോമുഖഃ 


(ഈ ദേവന്‍ തന്നെ എല്ലാ പ്രദിക്കുകളിലും വ്യാപി 
ക്കുന്നു. ആദ്യം ജനിച്ച അവന്‍ തന്നെ പല വിധത്തില്‍ ജനി 
ക്കുന്നു. ജനിക്കാന്‍ പോകുന്നു; ്രത്യങ്മുഖനായി സ്ഥിതി 
ചെയ്യുന്നു; അവന്‍ വിശ്വതോന്മുഖനായി സ്ഥിതിചെയ്യുന്നു. 
അവന്‍ വിശ്വതോന്മുഖനായി നിലകൊളളുന്നു. 


13. വിശ്വതശ്ചക്ഷുരുത വിശ്വതോമുഖോ 
വിശ്വതോഹസ്ത ഉത വിശ്വതസ്പാത്‌ 
സം ബാഹുഭ്യാം നമതി സംപത്രൈര്‍ 


ദ്യാവപൃഥിവീ ജനയന്‍ ദേവ ഏകഃ 


(ദ്യാവാ പൃഥിവികളെ ജനിപ്പിക്കുന്ന ജനയന്‍ ദേവ ഏക 
വിശ്വതോ നേത്രനും വിശ്വതോ മുഖന്ത വിശ്വതോ ഹസ്തനും 
വിശ്വതോപാദനും ആയ ആ ദേവന്‍ ബാഹുക്കളാലും പതത്ര 
ങ്ങളാലും (ചിറക്‌) സംമിക്കുന്നു ( പ്രേരിപ്പിക്കുന്നു) 

14. വേനസ്തത്‌ പശ്യന്‍ വിശ്വാ ഭൂവനാനി 

വിദ്വാന്‍ യത്ര വിശ്വം ഭവത്യേകനീഡം 

യസ്മിന്നിദം സംച വി ചൈതിഃ സ 

ഓതഃ പ്രോതശ്ച വിഭുഃ പ്രജാസു. 

(യാതൊന്നില്‍ വിശ്വം ഒരു നീഡം (കൂട്‌) പോലെ 
ഭവിക്കുന്നു, അത്‌ അറിയന്നവര്‍ എല്ലാ ഭുവനങ്ങളെയും 
ദര്‍ശിച്ച്‌ വേനന്‍ (പ്രകാശവാന്‍) ആകുന്നു. യാതൊന്നില്‍ ഈ 
ലോകം ഒന്നിച്ചു ചേരുകയും വേര്‍പിരിയുകയും വിലങ്ങ 
നെയും വ്യാപിച്ചിരിക്കുന്നു. 

15. പ്രതദ്വോചേ അമൃതം തു വിദ്വാന്‍ 

ഗന്ധര്‍വോ നാമ നിഹിതം ഗുഹാസു 

ത്രീണി പദാ നിഹിതാ ഗുഹാസു 

യസ്തദ്‌ വേദ സതുഃ പിതാ സത്‌ 

ഗുഹകളില്‍ (ഹൃദയം) നിഹിതമായ അമൃതത്തെ അറി 
ഞ്ഞവനായ ഗന്ധര്‍വന്‍ പറഞ്ഞു, ബുദ്ധിയില്‍ നിഹിതങ്ങ 
ളായ മൂന്നു പദങ്ങളെ (ജാഗ്രത്‌) സ്വപ്നം സുഷുപ്തി, ആര്‍ 
വേണ്ടപോലെ അറിയുന്നു. അവന്‍ സവിതാവിന്റെ (സൂര്യന്‍) 
പിതാവാകുന്നു. 

16. സ നോ ബന്ധുര്‍ ജനിതാ സ വിധാതാ 
ധാമാനി ഭുവനാനി വിശ്വാ 

യത്ര ദേവാ അമൃതമാനശാനാഃ 

തൃതീയേ ധാമാ നൃഭ്യൈരയന്ത 

(യാതൊരിടത്ത്‌ മുന്നാമത്തെ ലോകത്തില്‍ (ദ്യുലോകം) 
അമൃതം അനുഭവിക്കുന്നവരായ ദേവന്മാര്‍. നല്ല സ്ഥാനങ്ങള്‍ 
പ്രാപിച്ചു. ആ ദേവന്‍ നമ്മുടെ ബന്ധുവാകുന്നു. ജനകനും 


വിധാതാവും സകല ഭുവനങ്ങളും അറിയുന്നവനു മാണ്‍ 


(പരബ്രഹ്മം തന്നെയാണ്‌ ഇവിട സൂചിപ്പിക്കപ്പെട്ടത്‌) 


17. പരിദ്യാവാപൃഥിവീയന്തി സദ്യഃ 


പരിപോകാന്‍ പരി ദിശഃ പരി സുവഃ 
തസ്യ തന്തും വിതതം വിചൃത്യ 
തദവശ്യത്‌ തദഭവത്‌ പ്രജാസു. 


(ദ്യാവാ പൃഥിവികള്‍ (ഭൂമി, ആകാശം,) വ്യാപിക്കന്ന 
ലോകത്തെ വ്യാപിക്കുന്നു. സ്വര്‍ഗ്ഗത്തെ വ്യാപിക്കുന്നു. പ്രജക 
ളില്‍ ജുതമെന്നു പറയുന്ന പരമസത്യത്തിന്റെ വിതതമായ 
തന്തുവിനെ (നൂല്‍) ധ്യാനിച്ച്‌ അത്‌ ദര്‍ശിച്ചു; അത്‌ അതായി 


ത്തീര്‍ന്നു. 


2 


18. പരീത്യ ലോകാന്‍ പരീത്യഭൂതാനി 

പരീത്യ സർവാ പ്രദിശോ ദിശശ്ച 

പ്രജാപതിഃ പ്രഥമജാ ഭൃതസ്യാ- 

ത്മനാത്മനഭിസംബഭൂവ 

ഭൂതത്തിന്റെ (പരബ്രഹ്മം) പ്രഥമ ജനായ പ്രജാപിതി 
ലോകങ്ങളില്‍ വ്യാപിച്ച്‌, ഭൂതങ്ങളില്‍ വ്യാപിച്ചു, എല്ലാ 
ദിക്കുകളിലും വിദിക്കുകളിലും വ്യാപിച്ച്‌, ആത്മാവു കൊണ്ട്‌ 
ആത്മാവിനെ നേരിട്ടു രക്ഷിക്കുന്നു. 
19. സദസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം 

സനിം മേധാമയാസിഷം 

(ഇന്ദ്രന്റെ (ആത്മാവ്‌) പ്രിയനും കാമൃനും ൦ അല്‍ഭുതസ്വ 
രൂപനും മേധയെ നല്‍കുന്നവനുമായ സദസ്പതിയെ 
(അവ്യാകൃത്ര്രഹ്മം) പ്രാപിക്കട്ടെ എന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നു. 
20. ഉദ്ദീപ്യസ്വ ജാതവേദോ പഘ്നന്‍ നിര്‍ജുതിം മമ 

പശുംശ്ച മഹൃമാവഹ ജീവനം ച ദിശോ ദശ 

(എന്റെ നിര്‍ജ്ടതിയെ (പാപം) നശിപ്പിക്കുന്നവനായി ജാത 
വേദ (അഗ്നി) നായ ദേവ, ഉദ്ദീപിച്ചാലും, ഹനിക്ക്‌ മൃഗങ്ങളെ 
തന്നാലും. ദീര്‍ഘായുസ്സും ദിക്കുകളും (സ്ഥാനം) തരുക. 
21. മാ നോ ഹിംസീജ്ഞാത വേദോ 

ഗാമശ്വം പുരുഷം ജഗത്‌ 

അബിദ്രദഗ്ന ആഗഹി 

ശ്രിയാ മാ പരിപാതയ 

ഹേ, ജാതവേദ (അഗ്നി) ഞങ്ങളുടെ ഗോക്കളെയും, 
അശ്വങ്ങളെയും, പുരുഷന്മാരെയും, ജഗത്തിനെയും ഹിംസി 
ക്കരുത്‌. ഹേ അഗ്നേ, അബിഭ്രത്‌ (ഞങ്ങളുടെ അപരാധങ്ങള്‍ 
മനസ്സില്‍ കരുതാതെ) വന്നാലും. എന്നെ ഐശ്വര്യത്തോടെ 
ചേര്‍ത്താലും. 
22. പുരുഷസ്യ വിദ്മ സഹ്രസാക്ഷസ്യ മഹാദേവസ്യ 

ധീമഹി തന്നോ രുദ്രഃ പ്രചോദയാത്‌ 

(പുരുഷനെ ഞങ്ങള്‍ അറിയട്ടെ. അതിനായി സഹസ്രാ 
ക്ഷനായ മഹാദേവന്റെ ( മഹാദേവനെ) ഞങ്ങള്‍ ധ്യാനിക്കു 
ന്നു. രുദ്രന്‍ അതില്‍ ഞങ്ങളെ പ്രേരിപ്പക്കട്ടെ.) 
23. തത്‌ പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി 

തന്നോ രുദ്രഃ പ്രചോദയാത്‌ 

തത്‌ പുരുഷനെ പുരുഷനെ (പരമാത്മാവ്‌) ഞങ്ങള്‍ 
അറിയട്ടെ. മഹാദേവനെ ഞങ്ങള്‍ ധ്യാനിക്കുന്നു. അതിന്‌ 
രുദ്രന്‍ ഞങ്ങളെ പ്രേരിപ്പിക്കട്ടെ. 
24. തത്പുരുഷായ വിദ്മഹേ 

വ്രകതുണ്ഡായ ധീമഹി 


തന്നോ ദന്തിഃ പ്രമോദയാത്‌ 


(പരമാത്മാവിനെ ഞങ്ങള്‍ അറിയട്ടെ. വളഞ്ഞ തുമ്പി 


ക്കെയുള്ള ദേവനെ ഞങ്ങള്‍ ധ്യാനിക്കുന്നു. അതില്‍ ത 
ഞങ്ങള്‍ക്ക്‌ പ്രചോദനമരുളട്ടെ.) 
25. തത്‌ പുരുഷായ വിദ്മഹേ 

ചക്ര തുണ്ഡായ ധീമഹി 

തന്നോ ദന്തിഃ പ്രടോദയാത്‌ 

(പരമപുരുഷനെ അറിയാന്‍ ഞങ്ങളാഗ്രഹിക്കുന്നു. 
ച്രകതുണ്ഡനെ ഞങ്ങള്‍ ധ്യാനിക്കുന്നു. അതില്‍ ദന്ദികേ 
ശ്വരന്‍ ഞങ്ങള്‍ക്ക്‌ പ്രചോദനമരുളട്ടെ.(അസുരന്മാരുമായുളള 


യുദ്ധത്തില്‍ ചക്രത്തെ വായ്കൊണ്ടുപിടിച്ചതിനാല്‍ ആ പേര്‍ 
കിട്ടി.) 


26. തത്‌ പുരുഷായ വിദ്മഹേ 
മഹാസേനായ ധീമഹി 
തന്നോ ഷണ്മുഖഃ പ്രചോദയാത്‌ 
ഞങ്ങള്‍ ആ പരമപുരുഷനെ അറിയാനാഗ്രഹിക്കുന്നു. 


അതിനു ഞങ്ങള്‍ മഹാസേനനെ ധ്യാനിക്കുന്നു. ഷണ്മുഖന്‍ 
അക്കാര്യത്തില്‍ ഞങ്ങള്‍ക്ക്‌ പ്രചോദനം നല്‍കട്ടെ. 


27. തത്‌ പുരുഷായ വിദ്മഹേ സുവര്‍ണ 

പക്ഷായ ധീമഹി 
തന്നോ ഗരുഡഃ പ്രചോദയാത്‌. 

(പരമപുരുഷനെ അറിയാന്‍ ഞങ്ങള്‍ ആഗ്രഹിക്കുന്നു. 
സുവര്‍ണ്ണ പക്ഷനെ അതിന്‌ ധ്യാനിക്കുന്നു. അതിന്‌ ഗരുഡന്‍ 
ഞങ്ങള്‍ക്ക്‌ പ്രചോദനമരുളട്ടെ. 

28. വേദാത്മനായ വിദ്മഹേ ഹിരണ്യഗര്‍ഭായ 
ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാത്‌ 
വേദാത്മാവായ പരമപുരുഷനെ ഞങ്ങള്‍ അറിയാനാഗ്ര 

ഹിക്കുന്നു. അതിന്‌ ഹിരണ്യ ഗര്‍ഭനെ ധ്യാനിക്കുന്നു. 

അതില്‍ ബ്രഹ്മം ഞങ്ങള്‍ക്ക്‌ പ്രചോദനമരുളട്ടെ. 

29. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി 
തന്നോ വിഷ്ണുഃ പ്രചോദയാത്‌. 

(ഞങ്ങള്‍ നാരായണനെ അറിയാന്‍ ആഗ്രഹിക്കുന്നു. 


അതിന്‌ വാസുദേവനെ ധ്യാനിക്കുന്നു. അതില്‍ വിഷ്ണു 
ഞങ്ങള്‍ക്ക്‌ പ്രചോദനമരുളട്ടെ. 


30. വ്രജനഖായ വിദ്മഹേ തീക്ഷ്ണ 
ദംഷ്ടായ ധീമഹി 
തന്നോ നാരസിംഹഃ പ്രചോദയാത്‌ 


(ഞങ്ങള്‍ ഭാസ്കരനെ അറിയാനാഗ്രഹിക്കുന്നു. മഹദ്യ്യു 
തികരനെ ധ്യാനിക്കുന്നു. അതിന്‌ ആദിത്യന്‍ പ്രചോദന 


മരുളട്ടെ. 
31. വൈശ്വാനരായ വിദ്മഹേ ലാലീലായ ധീമഹി 


തന്നോ അഗ്നിഃ പ്രചോദയാത്‌ 


(ഞങ്ങള്‍ വൈശ്വാനരനെ അറിയാനാഗ്രഹിക്കുന്നു. 


D 


K 


അതിന്‌ ലാലീലനെ ധ്യാനിക്കുന്നു. ( ലാലീയന്‍ അഗ്നിയുടെ 
ഒരു പര്യായമാണ്‌) അതിന്‌ അഗ്നി പ്രചോദനം നല്‍കട്ടെ. 


33. കാത്യായനായ വിദ്മഹേ കന്യാകുമാരി ധീമഹി 


തന്നോ ദുര്‍ഗ്ഗിഃ പ്രാചോദയാത്‌ 


ഞങ്ങള്‍ കാത്യായനനെ അറിയാനാഗ്രഹിക്കുന്നു. 
അതിന്‌ കുമാരിയെ ധ്യാനിക്കുന്നു. അതിന്‌ ദുര്‍ശ്ഗി പ്രചോദന 
മരുളട്ടെ. ( ദുര്‍ഗ്ഗ തന്നെ ദുര്‍ഗ്ശി) 


34. സഹ്രസപരമാ ദേവീ ശതമൂല ശതാങ്കുരാ 


സര്‍വ്വം ഹരതു മേ പാപം ദുര്‍വ്വാ 
ദുഃസ്വപ്നാ നാശിനീ. 


(ആയിരക്കണക്കിന്‌ ഈതിഷ്കൃഷ്ട്യമുളളതും, ദേവി 
യും അനേകം മുരട്ടുകള്‍ ചേര്‍ന്നതും നൂറുകണക്കിന്‌ മുളക 
ളുളളതും ദുഃസ്വപ്നനാശിനിയും ആയ കറുകപ്പുല്ല്‌ എന്റെ 
എല്ലാ പാപവും നശിപ്പിക്കട്ടെ. 

35. കാണ്ഡാത്‌ കാണ്ഡാത്‌ പ്രരോഹന്തീ പരുഷഃ 
പരുഷഃപരി 
ഏവാ നോ ദുര്‍വ്വേ പ്രതനു സഹസ്രേണ 
ശതേന ച 


( ഓരോ മുട്ടില്‍ നിന്നും സമൃദ്ധിയായി വീണ്ടും മുളച്ചു 
വരുന്ന കറുകേ, ഇപ്രകാരം ഞങ്ങളെയും ശതമായും സഹസ്ര 
മായും വര്‍ദ്ധിപ്പിക്കുക.) 


36. യാ ശതേന പ്രതനോഷി സഹസ്രേണ 
വിരോഹസി 
തസ്യാസ്തേ ദേവീഷ്ടകേ വിധേമ ഹവിഷാ വയം 
(ആരാധ്യയായ ദേവി, കറുകേ, യാതൊന്ന്‌ നൂറുകണ 


ക്കായി വര്‍ദ്ധിക്കുന്നു, ആയിരകണക്കായി വളരുന്നു. അങ്ങ 
നെയുളള നിനക്ക്‌ ഞങ്ങള്‍ ഹവിസ്സുകൊണ്ട്‌ ആരാധന 


ചെയ്യുന്നു.) 
37. അശ്വക്രാന്തേ രഥക്രാന്തേ വിഷ്ണുക്രാന്തേ 
വസുന്ധരാ 

ശിരസാ ധാരയിഷ്യാമി രക്ഷസ്വ മാം പദേ പദേ. 
അശ്വങ്ങള്‍ ,ചവിട്ടിയതും രഥങ്ങള്‍ ഉരുണ്ടതും, വിഷ്ണു 

ചവിട്ടിയിട്ടുളളതുമായ ഭൂമി, ശിരസ്സുകൊണ്ട്‌ ഞാന്‍ നിന്നെ 

ധരിക്കുന്നു എന്നെ അടിയ്ക്കടി രക്ഷിക്കുക. 

38. ്രുമിര്‍ധേനുര്‍ധരണീി ലോകധാരിണീ 
ഉദ്യതാസി വരാഹേണ കൃഷ്ണേന 


ശത ബാഹുനാ 


(പശുവിനെപ്പോലെ പുഷ്ടി ദായിനിയും, ലോകധാരി 
ണിയും ആയ ഭൂമി അനേകം കൈകളോടു കൂടിയ വരാഹ 
രൂപിയായ കൃഷ്ണനാൽ നീ ഉദ്ധരിക്കപ്പെട്ടവളാണ്‌) 


39. മൃത്തികേ ഹന മേ പാപം യന്മയാ ദുഷ്കൃതം 


മൃത്തികേ ബ്രഹ്മദത്താസി കാശ്യപേനാഭി 
മന്ത്രിതാ 


മൃത്തിയേ ദേഹി മേ പുഷ്ടിം ത്വയി സര്‍വ്വം 
പ്രതിഷ്ഠിതം. 


(അല്ലയോ മൃത്തികേ (ഭൂമി) യാതൊരു ദുഷ്കൃത 
എന്നാല്‍ കൃത്യമായി അത്‌ നശിപ്പിച്ചാലും. മൃത്തികേ, നീ 
ബ്രഹ്മദത്തയാണ്‌, കാശ്യപനാല്‍ അഭിമന്ത്രിതയാണ്‌. മൃത്തി 
കേ, എനിക്ക്‌ പുഷ്ടി നല്‍കുക. നിന്നില്‍ നിന്ന്‌ സര്‍വം 
പ്രതിഷ്ഠമാകുന്നു. 

40. മൃത്തികേ പ്രതിഷ്ഠിതേ സര്‍വ്വം 

തന്മേ നിര്‍ണുദ മൃത്തികേ 

ത്വയാ ഹതേന പാപേന 

ഗച്ഛാമി പരമാം ഗതിം. 

(മൃത്തികേ, പ്രതിഷ്ഠിതയായവളെ, എന്റെ എല്ലാ 
പാപവും നശിപ്പിക്കുക. എന്നാല്‍ ഹതമായ പാപത്താല്‍ 
ഞാന്‍ പരമമായ ഗതി പ്രാപിക്കുന്നു. 

41. യത ഇന്ദ്ര ഭയാമഹേ 

തതോ നോ അഭയം കൃധി 

മഘവഞ്ചരഗ്ദ്ധി തവ തന്ന 

ഈതയേ വിദ്വിഷോ വിമൃധോ ജഹി. 

( ഹേ ഇന്ദ്ര, എവിടെ നിന്ന്‌ ഞങ്ങള്‍ക്ക്‌ ഭയമുണ്ടാകുന്നു, 
അവിടെ നിന്ന്‌ ഞങ്ങള്‍ക്ക്‌ ആഭയം ചെയ്താലും. മഘവന്‍, 
അങ്ങയുടെ ഭക്തനായ ഞങ്ങളുടെ പാപം നശിപ്പിക്കുക. 
ഞങ്ങളുടെ ഈതിക്കായി (രക്ഷ) യുത്തിലെ ശത്രുക്കളെ 
നശിപ്പിച്ചാലും.) 

42. സ്വസ്തിദാ വിശസ്പതിന്‍- 

വ്യരതഹാ വിമൃധോ വശീ 

വൃഷ്രേന്രേ പുര ഏതു നഃ 

സ്വസ്തിദാ അഭയങ്കരഃ 

(മംഗളം നല്‍കുന്നവനും വിശസ്പതിയും (ജനരക്ഷകന്‍) 
വൃ്രഹാവും ( വൃഗ്രനെ കൊന്നവന്‍) യുദ്ധത്തില്‍ വിജ 
യിയും, വര്‍ഷം നല്‍കുന്നവനും, അഭയം നല്‍കുന്നവനും 
ആയ ഇന്ദ്രന്‍ ഞങ്ങളുടെ പുരോഭാഗത്തില്‍ വരുമാറാകട്ടെ. 
43. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ്രശവാഃ 

സ്വസ്തി നഃ പൂഷ വിശ്വവേദാഃ 

സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 

സ്വസ്തി നോ ബൃഹസ്പതിര്‍ദധാതു. 

(വൃദ്ധശ്രവസ്സായ- (വലിയ കീര്‍ത്തിമാന്‍) -ഇന്ദ്രന്‍ നന്മ 
അരുളട്ടെ. വിശ്വവേദാവായ (എല്ലാം അറിയുന്ന) സൂര്യന്‍ 
നമുക്ക്‌ നന്മ നല്‍കട്ടെ. അരിഷ്ടനേമിയായ (ആപത്തകറ്റു 
ന്ന) ഗരുഡന്‍ നമുക്ക്‌ നന്മ നല്‍കട്ടെ. ബൃഹസ്പതി നമുക്ക്‌ 


മംഗളം നല്‍കട്ടെ. 


44. ആപാന്തമനൃസ്തൃപല പ്രഭര്‍മ്മോ 

ധുനിഃ ശിമീവാന്‍ ശരുമാന്‍ ജൂജീഷീ 

സോമോ വിശ്വാന്യതസാവനാനി 

നാര്‍വ്വാഗിന്ദ്രം പ്രതിമാനാനി ഭേദുഃ 

ആപതമന്യുവും (കോപമില്ലാത്ത) തൃപല പ്രഭര്‍മ്മാവും 
(മൂന്നുശിലകളാല്‍ പ്രഹരിക്കുന്ന) ധുനിയും (ശ്രതുസംഹാര 
കന്‍) ശിമീവാനും (കര്‍മ്മയുക്തന്‍) ശതമാനും (ആയുധധാരി) 
ഭജീഷികം (സോമഴിയന്‍) ആയ സോമന്‍ അതസാവനങ്ങളെ 
(വരണ്ടവനങ്ങള്‍) വളര്‍ത്തുന്നു. പ്രതിമാനങ്ങള്‍ (എതിരളവു 
കള്‍) ഇന്ദ്രനെ അര്‍വാക്കായി (കീഴ്പ്പോട്ട്‌) താഴ്ത്തുന്നില്ല. 
45. ബ്രഹ്മജ്ഞാനം പ്രഥമം പുരസ്താദ്വി 

സീമതഃ സുരുചോ വേന ആവഃ 

സ ബുധ്നിയാം ഉപമാ അസ്യ വിഷ്ഠാഃ 

സതശ്ച യോനിമസതശ്ച വിവഃ 

( മുമ്പ്‌ ബ്രഹ്മത്തില്‍ നിന്ന്‌ ജനിച്ചവനും, ആദ്യമുണ്ടായ 
വനും ശോഭാവാനും ആയ വേനന്‍ ( സൂര്യന്‍) അതിര്‍ത്തി 
കള്‍ വരെ വിശേഷിച്ച്‌ ആവരണം ചെയ്യുന്നു. അവന്‍ അന്തരീ 
ക്ഷത്തിലുളളവയും ആവരണം ചെയ്യുന്നു. ഇവന്റെ സദൃശ 
പദാര്‍ത്ഥങ്ങള്‍ വിവിധമാണ്‌. അവന്‍ സത്തിന്റെയും, 
അസത്തിന്റെയും ഉത്ഭവസ്ഥാനവും വ്യാപ്തമാക്കുന്നു. 
46. സ്യോനാ പൃഥിവി ഭവാ നൃക്ഷരാ നിവേശനീ 

യച്ഛാ നഃ ശര്‍മമ സ്വപ്രഥമാഃ 

(ഭൂതജാലജനനിയും അവയഥാ സ്ഥാന നിവേശിപ്പിക്കു 
ന്നവളും പ്രശസ്തയും ആയ ഭൂമി, സ്യോനയായി (ദുഃഖനാ 
ശിനി) തീരുക, ഞങ്ങള്‍ക്ക്‌ സുഖം നല്‍കുക. 
47. ഗന്ധദ്വാരാ ദുരാധര്‍ഷാം 

നിത്യപുഷ്ടാം കരീഷിണീം 

ഈശ്വരീം സര്‍വ്വ ശ്രുതാനാം 

താമിഹോപഹ്വയേ ശ്രിയം. 

ഗന്ധദ്വാരയും (ഗന്ധംവഴി അറിയപ്പെടുന്നവള്‍) ദുരാധര്‍ 
ഷയും, നിത്യപുഷ്ടയും, കരീഷിണിയും (വളം ചേര്‍ന്നവള്‍) 
സര്‍വഭൂതങ്ങളുടേയും ഈശ്വരിയും ആയ ആ ലക്ഷ്മിയെ 
ഇവിടെ ഞാന്‍ ആമന്ത്രണം ചെയ്യുന്നു. 
48. ശ്രീര്‍മേ ഭജതു, അലക്ഷ്മീര്‍മേ നശൃയതു- 

വിഷ്ണുമുഖാ വൈ ദേവാള്‍ഛന്ദോഭി 

രിമാന്‍ ലോകാനപജയ്യമഭ്യജയന്‍ 

മഹാന്‍ ഇന്ദ്രോ വ്രജൂബാഹുഃ 

ഷോഡശീ ശര്‍മ്മ യച്ഛതു. 

(ശ്രീ എന്നെ ഭജിക്കട്ടെ, അലക്ഷ്മീ എനിക്ക്‌ നശിക്കട്ടെ. 
വിഷ്ണു മുതലായ ദേവന്മാര്‍ വേദവിഗിതകര്‍ങ്ങളാല്‍ ഈ 


ലോകങ്ങളെ മറ്റുള്ളവര്‍ക്ക്‌ ജയിക്കാനാകത്തവിധം ജയിച്ചു. 
വ്രജബാഹുവും, മഗാനുമായ ഇന്ദ്രനും, പതിനാറു കലക 


K 


ളാര്‍ന്ന ചന്ദ്രനും സുഖം നല്‍കട്ടെ. 


49. സ്വസ്തി നോ മഘവാ കരോതു 
ഹന്തു പാപ്മാനം യോ സ്മാന്‍ ദ്വേഷ്ടി. 
ഇന്ദ്രന്‍ ഞങ്ങള്‍ക്കു നന്മ ചെയ്യട്ടെ. ഞങ്ങളെ ദ്രോഹി 

ക്കുന്ന പാപിയെ നശിപ്പിക്കട്ടെ. 

50. സോമാനം സ്വരണം കൃണുഹി 
ബ്രഹ്മണസ്പതേ, കക്ഷീവന്തം യ രശിജം 
ശരീരം യജ്ഞശമലം, കുസീദം 
തസ്മിന്‍ സീദതു യോ സ്മാന്‍ ദ്വേഷ്ടി. 

(ബ്രഹ്ണസ്പതേ (വേദനാഥയുപരമാത്മാവേ) 
സോമരസാ ഉണ്ടാകുന്ന എന്നെ ഓശിക്കിന്റെ പുത്രനായ 
കക്ഷീവാന്‍ എന്ന ജഷിയെപ്പോലെ പ്രസിദ്ധനാക്കിതീര്‍ 
ത്താലും. എന്റെ ശരീരത്തെ യോഗം ചെയ്യാന്‍ ശക്തമാക്കുക, 
യാതൊരുവന്‍ ഞങ്ങളെ ദ്വേഷിക്കുന്നു. അവന്‍ നരകത്തിലെ 
ത്തട്ടെ.) 

51. ചരണം പവിത്രം വിതതരം പുരാണം 
യേന പൂതസ്തരതി ദുഷ്കൃതാനി 
തേന പവിത്രേണ ശുദ്ധേന പൂതാ 
അതി പാപ്മാനമരാതിം തരേമ. 

(വിതതമായി (വ്യാപിച്ച) പുരാതനമായ പാദം പരിശുദ്ധ 
മാകുന്നു. യാതൊന്നു കൊണ്ട്‌ പൂതനമായി ദുഷ്കൃതങ്ങളെ 
തരണം ചെയ്യുന്നു. പരിശുദ്ധവും നിര്‍മ്മലവുമായ അതുകൊ 
ണ്ട്‌ വിശുദ്ധരായി പാപമാകുന്ന ശ്രതുവിനെ അതിക്രമിച്ച്‌ 
ഞങ്ങള്‍ തരണം ചെയ്യട്ടെ.) 

52. സജോഷാ ഇന്ദ്ര സഗണോ മരുദ്ഭിഃ 
സോമം പിബ വ്യര്രഹന്‍ ശൂര വിദ്വാന്‍ 
ജഹി ശത്രൂന്‍ അപ മൃധോ നുദസ്വാധാഭയം 


കൃണുഹിവിശ്വതോ നഃ 


(വൃതാനുസാരം കൊന്നവനും, ശൂരനും വിദ്വാനുമായ 
ഇന്ദ്ര, ഗണസഹിതനായി മരുത്തുക്കളോടു കൂടി വന്ന്‌ 
സസന്തോഷം സോമരസത്തെ, കുടിക്കുക, ശത്രുക്കളെ 
നശിപ്പിക്കുക. യുദ്ധത്തിന്‌ വന്നിട്ടുളള ശ്രതുക്കളെയും 
നശിപ്പിക്കുക. പിന്നെ ഞങ്ങള്‍ക്ക്‌ എല്ലാ വിധത്തിലും അഭയം 
നല്‍കുക. 


53. സുമിത്ര ന ആപ ഓഷധയ സന്തു 
ദൂര്‍മിര്രാസ്തസ്മൈ ദൂയ സൂര്‍യ്യോസ്മാന്‍ 
ദ്വോഷ്ടി യം ച വയം ദ്ധിഷ്മഃ 
ഞങ്ങള്‍ക്ക്‌ ജലവും, ഓഷധിയും നല്ല മിത്രങ്ങളായി 

ഭവിക്കട്ടെ. യാതൊരുവന്‍ ഞങ്ങളെ ദ്വേഷിക്കുന്നു. യാതൊരു 


വനെ ഞങ്ങള്‍ ദ്വേഷിക്കുന്നു, അവന്‍ ദോഷം ചെയ്യുന്ന മിത്ര 


ങ്ങള്‍ ഉണ്ടാകട്ടെ.) 


P 


ff 


54. ആപോ ഹി ഷ്ഠാ മയോഭുവസ്താ ന ഉര്‍ജ്ജം 

ദധാതന, മഹേരണായ ചക്ഷസേ. യോ 

വഃ ശിവതമോ രസ്സ്തസ്യ ഭാജയതേ ഹനഃ 

ഉശതീരിവ മാതരഃ തസ്മാ അരം ഗമാമ 

വോ യസ്യ ക്ഷയായ ജിന്വഥ. ആപോ 

ജനയഥാ ച നഃ 

(അല്ലയോ അപ്പുകളെ, നിങ്ങള്‍ ആനന്ദദായകങ്ങളെന്ന്‌ 
പ്രസിദ്ധമാണല്ലോ. അങ്ങനെയുളള നിങ്ങള്‍ ഞങ്ങള്‍ക്ക്‌ 
ശക്തി നല്‍കിയാലും, മഹത്തും ശോഭനവുമായ ജ്ഞാനത്തി 
നായി, യാതൊന്നുണ്ടോ നിങ്ങളുടെ മംഗളതരമായ രസം, 
അതിന്‌ ഇവിടെ ഞങ്ങളെ ഭാഗഭാക്കാക്കിയാലും സ്നേഹി 
ക്കുന്ന അമ്മമാരെപ്പോലെ നിങ്ങളുടെ സ്ഥാനത്തേക്ക്‌ വേഗ 
ത്തില്‍ ഞങ്ങള്‍ പോകാം. ഞങ്ങള്‍ക്ക്‌ അപ്പുകളെ, ജനിപ്പി 
ക്കുകയും ചെയ്താലും. 
55. ഹിരണൃശ്യംഗം വരുണം പ്രപദ്യേ 

തീര്‍ത്ഥം മേ ദേഹി യാചിതഃ 

യന്മയാ ഭുക്തമസാധുനാം 

പഠപേഭ്യശ്വ പ്രതി്രഹഃ 

(സുവര്‍ണ്ണമായ കിരീടത്തോടു കൂടിയ വരുണനെ ഞാന്‍ 
ശരണം പ്രാപിക്കുന്നു. യാചിക്കുന്ന എനിക്ക്‌ തീര്‍ത്ഥ ജലം 


തന്നാലും. ഞാന്‍ പാപികളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്‌, പാപി 
കളില്‍ നിന്ന്‌ സമ്മാനവും സ്വീകരിച്ചിട്ടുണ്ട്‌. 


56. യന്മേ മനസാ വാചാ കര്‍മ്മണാ വാ 
ദുഷ്കൃതം കൃതം 
തന്ന ഇന്ദ്രോ വരുണോ ബൃഹസ്തിഃ 

സവിതാ ച പുന്തു പുനഃ പുനഃ. 

(യാതൊരു ദുഷ്കൃതം എന്നാല്‍ മനസാ വാചാ കര്‍മണാ 
ചെയ്യപ്പെട്ടിട്ടുണ്ടോ. അതിനെ ഇന്ദ്രനും, വരുണനും, ബൃഹ 
സ്പതിയും, സവിതാവും വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കട്ടെ. 
57. നമോഗ്നയേ പ്സുമതേ നമ ഇന്ദ്രായ 

നമോ വരുണായ നമോ വാരുണ്യൈ നമോദ്ഭ്യഃ. 

(ജലത്തിലുള്ള അഗ്നിക്കും, ഇന്ദ്രനും, വരുണനും, വാരു 
ണിക്കും നമസ്കാരം. അപ്പുകള്‍ക്ക്‌ നമസ്കാരം. 

58. യദപാം ക്രൂരം യദഗമേധ്യം 

യദശാന്തം തദപഗച്ഛതാത്‌ 

അപ്പുകളുടെ യാതൊന്ന്‌ ക്രൂരവും, അശാന്തവുമായിട്ടു 
ണ്ടോ അതെല്ലാം ദൂരത്തിലാകട്ടെ. 

59. അത്യാശനാദതീപാനാത്‌ 
യച്ച ഉഗ്രാത്‌ പ്രതിഗ്രഹാത്‌ 
തന്മേ വരുണോ രാജാ 


പാണിനാ ഹ്യവമര്‍ശതു. 


അത്യാശനത്താലും, അതിപാനത്താലും ഉഗ്രമായ 
പ്രതിഗ്രഹത്താലും യാതൊരു പാപമുണ്ടായിട്ടുണ്ടോ അതിനെ 
രാജാവായ വരുണന്‍ കൈകൊണ്ട്‌ അകറ്റുമാറാകട്ടെ, 
60. സോ ഹമപാപോ വിരജോ 

നിര്‍മ്മുക്തോ മുക്തകില്‍ബിഷഃ 

നാകസ്യ പൃഷ്ഠമാരുഹ്യ ഗച്ഛേദ്‌ 

ബ്രഹ്മ സലോകതാം. 

(അങ്ങനെയുള്ള ഞാന്‍ പാപമില്ലാത്തവനായി രജോ 
ഗുണമില്ലാത്തവനായി നിര്‍മുക്തനായി പാപഹീനനായി 


സ്വര്‍ഗ്ഗത്തിന്റെ ഉപരികേറി ബ്രഹ്മത്തിന്റെ സാലോക്യം പ്രാപി 
ക്കട്ടെ. 
61. യശ്ചാപ്സു വരുണഃ സ പുനാത്വഘമര്‍ഷണഃ 

(യാതൊരുവനാണോ ജലത്തില്‍ പാപനാശകനായ 
വരുണന്‍ അദ്ദേഹം ശുദ്ധീകരിക്കുമാറാകട്ടെ. 

62. ഇമം മേ ഗംഗേ യമുനേ സരസ്വതി 

ശുതുദ്രി സ്തോമം സചതാ പരുഷ്ണിയാ 

അസിക്നിയാ മരുദ്ധ്യധേ വിതസ്തയാര്‍ 

ജീകീയേ ശൃണുഹ്യാ സുഷോമയാ. 

(അല്ലയോ ഗംഗേ, യമുനേ, സരസ്വതി, ശുതുഗ്രി, 
വരുവ്യധേ, ആര്‍ജിതകീയേ പരുഷ്മണിയോടും അസ്കിനി 
യോടും വിതസ്തയോടും സുഷോമയോടും കൂടി എന്റെ ഈ 
സ്തോത്രം എല്ലാവരും കൂടിച്ചേര്‍ന്ന്‌ കേട്ടാലും. 

63. ഭൂതം ച സത്യം ചാഭിദ്ധാത്തപസോ ധ്യജായത 
തതോ രാത്രിരജായത തതഃ 
സമുദ്രോ അപര്‍ണ്ണവഃ 
64. സമുദ്രാദര്‍ണ്ണവാദധി സംവത്സരോ അജായത 


അഹോരാത്രാണി വിദധദ്ധിശ്വസ്യ മിഷതോ വശീ. 


65. സൂര്യാചന്ദ്രരസന ധാതാ യഥാപൂര്‍വ്വമകല്പയത്‌ 


ദിവം ച പൃഥിവീം ചാന്തരിക്ഷമഥോ സുവഃ 


(നാലുപാടും പ്രകാശിക്കുന്ന തപസ്സില്‍ നിന്ന്‌ ധര്‍മ്മവും 
സത്യവും ഉണ്ടായി. അതില്‍ നിന്ന്‌ തന്നെ ജലപൂര്‍ണ്ണമായ 
സമുദ്രം. സമുദ്രത്തില്‍ നിന്ന്‌ അനന്തരം സംവത്സരമുണ്ടായി. 
പകലും രാത്രിയും നിര്‍മ്മിക്കുന്ന ഈശ്വരന്‍ ജീവിക്കുന്ന 
വിശ്വത്തിന്റെ നാഥനാകുന്നു. വിധാതാവ്‌ സൂര്യചന്ദ്രന്മാ 
രെയും, പഴതുപോലെ നിര്‍മ്മിച്ചും. സ്വര്‍ഗ്ഗം, ഭൂമി, അന്ത 
രീക്ഷം, ആകാശം ഇവയും കല്പിച്ചു.) 


66. യത്‌ പൃഥിവ്യാം രജഃ സ്വമാന്തരിക്ഷേ വിരോദസീ 
ഇമാംസ്തദാപോ വരുണഃ പുനാത്വഘമര്‍ഷണഃ 
പുനന്തുവസവഃ പുനാതു വരുണഃ 

പുനാത്വഘമര്‍ഷണഃ 


ഏഷ ഭൂതസ്യ മധ്യേ ഭുവനസ്യ ഗോപ്താ 


ഏഷ പുണ്യകൃതാം ലോകാനേഷ 
മൃത്യോര്‍ ഹിരണ്മയം 
ദ്യാവാപൃഥിവ്യോര്‍ഹിരണ്മയം സംശ്രിതം 
സുവഃ സനഃ സുവഃ സംശിശാധി. 


(പൃഥിവിയിലും, അന്തരീക്ഷത്തിലും, സ്വര്‍ഗ്ഗഭൂമികളി 
ലും യാതൊരു സ്വകീയപാപം അതില്‍നിന്ന്‌ ഈ ഞങ്ങളെ 
അപ്പുകളാകുന്ന ദേവതയും പാപനാശകനായ വരുണനും 
ശുദ്ധീകരിക്കട്ടെ. വസുക്കള്‍ ശുദ്ധീകരിക്കട്ടെ. വരുണന്‍ 
അഘമര്‍ഷണനെന്ന ജഷി, ഇവര്‍ രക്ഷിക്കട്ടെ. ഈ വരുണന്‍ 
ഭൂതഭാവികളുടെ മധ്യത്തിലുള്ള ലോകത്തിന്റെ രക്ഷകനാണ്‌, 
ഇവന്‍ പുണ്യം ചെയ്തവര്‍ക്ക്‌ ഉചിതങ്ങളായ ലോകങ്ങള്‍ 
നല്‍കുന്ന പാപികള്‍ക്ക്‌ യമന്റെ ഹിരണ്മയമെന്ന ലോകം 
നല്‍കുന്നു. അവന്‍ നമുക്ക്‌ ആനന്ദമരുളട്ടെ, പാപ മുക്ത 
രാക്കി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. 


67. ആര്‍ദ്രം ജ്വലതി ജ്യോതിരഹമസ്മി ജ്യോതിര്‍ 
ജ്വലതി ബ്രഹ്മാഹസ്മി യോ ഹമസ്മി 
ബ്രഹ്മാഹസ്മി. അഹമസ്മി ബ്രഹ്മാഹ- 
മസ്മി അഹമേവാഹം മാം ജൂഹോമി സ്വാഹാ- 
(നനഞ്ഞ വിത്ത്‌ മുളയ്ക്കുന്നതുപോലെ പ്രളയ ജല 

ത്തില്‍ നിന്ന്‌ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന പരമജ്യോതിസ്സു 

ഞാനാണ്‌. ഞാന്‍ തന്നെയാണ്‌ ബ്രഹ്മം. ഞാന്‍ എന്നെ 
പരമജ്യോതിസ്സില്‍ ഹോമിക്കുന്നു. 

68. അകാര്യകാര്യവകീര്‍ണ്ണോ 
സ്തേനോ ഭ്രൂണഹാ ഗുരുതല്പഗഃ 
വരുണോ പാമഘമര്‍ഷണ 
തസ്മാത്‌ പാപാത്‌ പ്രമുച്യതേ. 
അകാര്യകാരി (ചെയ്യേണ്ടാത്തത്‌ ചെയ്യുന്നവന്‍) അവ 

കീര്‍ണ്ണന്‍ (രവതഭംഗംവരുത്തുന്നവന്‍) സ്തേനന്‍ (ചോരന്‍?) 

ഭ്രൂണഹാ (ഗര്‍ഭപാതം വരുത്തുന്നവന്‍) ഗുരുതല്പാഗന്‍ 

(ഗുരുപത്നിയെ പ്രാപിക്കുന്നവന്‍) ഇവരും പാപമുക്തരാകു 

ന്നു. കാരണം ജലദേവതയായ വരുണന്‍ പാപഹാരിയാണ്‌) 

69. രജോശ്രുമിസ്ത്വം മാം രോദയസ്വ 
ഗ്രവദന്തിധീരാഃ 
ഞാന്‍ പാപങ്ങളുടെ രജോഭൂമിയാണ്‌ (സ്ഥാനം) നീ 

എന്നെ കരയിപ്പിക്കൂ എന്ന്‌ ധീരന്മാര്‍ പറയുന്നു. 

70. ആക്രാന്‍ സമുദ്രഃ പ്രഥമേ വിധര്‍മ്മന്‍ 
ജനയന്‍ പ്രജാ ഭുവനസ്യ രാജാ 
വൃഷാ പവിത്രേ അധി സാനോ അവ്യ 
ബൃഹത്സോമോ വാവ്യധേ സുവാന ഇന്ദുഃ 
(സമുദ്രം (പരമാത്മാവ്‌) എല്ലാം ആക്രമിച്ച്‌ നില്ക്കുന്നു. 

ആദ്യം ധര്‍മ്മത്തിനനുസരിച്ച്‌ പ്രജകളെ ജനിപ്പിച്ച്‌ ഭുവന 

ത്തിന്റെ രാജാവായി അഭീഷ്ടങ്ങള്‍ വര്‍ഷിച്ചു പരിശുദ്ധമായി 


ഉത്കൃഷ്ടമായ ഹൃദയത്തില്‍ പാലനം ചെയ്ത്‌ ee 
(ഉമാസഹിതനായ ദേവന്‍) ബൃഹത്തായി വളര്‍ന്ന്‌, സുവാ 
നനായി (കര്‍മ്മദാതാവ്‌) ഇന്ദുഹനെപ്പോലെ സന്തോഷം നല്‍ 
കുന്നു. 


ഒന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം രണ്ട്‌ 


11 ജാതവേദസേ സുനവാമ സോമ 

മരാതീയതോ നിദഹാതി വേദഃ 

സ നഃ പര്‍ഷദതി ദുര്‍ഗ്ഗാണി വിശ്വാ 

നാവേവ സിന്ധും ദുരിതാത്യാഗ്നിഃ 

(ജാതവേദസ്സിനായി (അഗ്നി) സോമരസത്തെ പിഴിഞ്ഞെ 
ടുക്കട്ടെ. ജ്ഞാനത്താല്‍ സൂചിപ്പിക്കപ്പെടുന്ന അഗ്നി ശത്രുക്ക 
ളായതീര്‍ന്നവരെ ദഹിപ്പിക്കണേ. ആ അഗ്നി കപ്പലുകൊണ്ട്‌ 
സിന്ധുവിനെ എന്നപോലെ നമ്മുടെ എല്ലാ ദുര്‍ഗ്ഗങ്ങളെയും 
അപ്പുറത്ത്‌ രക്ഷിക്കണേ. ദുരിതങ്ങളെ അകറ്റി രക്ഷിക്കണേ 
2. താമഗ്നിവര്‍ണാം തപസാ ജ്വലന്തീം 

വൈരോചനീം കര്‍മഫലേഷു ജൂഷ്ടാം 

ദുര്‍ഗ്ഗാം ദേവീം ശരണമഹം പ്രപദ്യേ 

സുതരസി തരസേ നമഃ 

(അഗ്നിവര്‍ണ്ണയും തപസ്സുകൊണ്ട്‌ ജ്വലിപ്പിക്കുന്നവളും, 
ശോഭയമാനയും, കര്‍മ്മലങ്ങള്‍ ചേര്‍ന്നവളും ആയ ദുര്‍ഗ്ഗാദേ 
വിയെ ഞാന്‍ ശരണം പ്രാപിക്കുന്നു. എളുപ്പത്തില്‍ മറുകരെ 
എത്തിക്കുന്നവളെ, ഞങ്ങളെ വേഗത്തില്‍ അക്കരെ 
എത്തിക്കുക) 
3. അഗ്നേ ത്വം പരയാ നവ്യോ അസ്മിന്‍ 

സ്വസ്തിഭിരതി ദുര്‍ഗ്ഗാണി വിശ്വാ 

പുശ്ച പൃഥ്വി ബഹുളാച ഉര്‍വ്വീ 

ഭവാതോകായ തനയായ ശംസോഃ 

(ഹേ അഗ്നേ, നവ്യനായ നീ ഞങ്ങളെ സ്വസ്തികളാള്‍ 
എല്ലാ ദുര്‍ഗ്ഗങ്ങളെയും അതിക്രമിച്ച്‌ മറികരയിലെത്തിക്കുക. 
ചുറ്റും ഭൂമിയും കൃഷിസ്ഥലവും ധാരാളമുണ്ടാകട്ടെ. തോക 
ത്തിനും (സന്താനം) തനയര്‍ക്കും (കുട്ടികള്‍) സുഖം 
യോജിപ്പിക്കുന്നവനായി ഭവിച്ചാലും.) 
4. വിശ്വാനി നോ ദുര്‍ഗ്രഹാ ജാതവേദഃ 

സിന്ധും ന നാവാ ദുരിതാതപര്‍ഷി 

അഗ്നേ അത്രിവന്മനസാ ഗൃണാനോ 

സ്മാകം ബോധ്യവിതാ തനൂനാം 

(അല്ലയോ ജാതവേദ, ആപത്തുനശിപ്പിക്കുന്ന ഭവാന്‍ 


ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളെയും നാകകൊണ്ട്‌ സിന്ധു 
വിനെപ്പോലെ അതിക്രമിച്ച്‌ നശിപ്പിച്ചാലും.) 


P 


5. പൃതനാജിതം സഹമാനമുഗ്രമനിം 

ഹുവേമ പരമാത്‌ സധസ്ഥാത്‌ 

സ നഃ പര്‍ഷദതി ദുര്‍ഗാന്നി വിശ്വാ 

ക്ഷാമദ്ദേവോ അതി ദുരിതാതൃഗ്നിഃ 

(സൈന്യങ്ങളെ ജയിച്ചവനും സര്‍വ്വം സഹിക്കുന്നവനും 
ഭയങ്കരനും ആയ അഗ്നിയെ ഉത്കൃഷ്ടമായ സ്ഥാനത്തുനിന്ന്‌ 
ഞങ്ങള്‍ക്ക്‌ ആഹ്വാനം ചെയ്യുന്നു. ആ ദേവനവായ അഗ്നി 
നമ്മുടെല്ലാ ദുര്‍ഗ്ഗങ്ങളെയും (ആപത്ത്‌) അതിക്രമിച്ച്‌ നശിപ്പി 
ക്കട്ടെ, ദുരിതങ്ങളെ അതിക്രമിച്ച്‌ അദ്ദേഹം രക്ഷിക്കട്ടെ.) 
6. പ്രത്നോഷി കമീഡ്യോ അധ്വരേഷു 

സനാച്ചഹോതാ നവൃശ്ച സത്സി 

ത്വാം ചാഗ്നേ തനുവം പിപ്രയസ്വാ- 

സ്മഭ്യം ച സനഭഗമായജസ്വ. 

അധരങ്ങളില്‍ (യാഗം) ഈഡൃതായ അഗ്നിയസുഖം 
ഉണ്ടാക്കുന്നു. മുമ്പുളളവവായി, ഇപ്പോഴുളളവനുമായി, 
യാഗങ്ങളില്‍ ഹോതാവായി അങ്ങ്‌ വസിക്കുന്നു. ഹേ അഗ്നേ, 
തന്റെ ദേഹത്തെയും സുഖമയമാക്കുക. ഞങ്ങള്‍ക്കും സഭാ 
ഗൃമരുളുക.) 
7. ഗോഭിര്‍ജുഷ്ടമയുജോ നിഷിക്തം 

തവേന്ദ്ര വിഷ്ണോരനുസംചരേമ 

നാകസ്യ പൃഷ്ഠമഭിസംവസാനോ 

വൈഷ്ണവീം ലോക ഇഹമാദയന്താം 

ഹേ ഇന്ദ്ര, പാപഹീനനും സര്‍വവ്യാപിയും ആയ അങ്ങ 
യുടെ ഗോക്കളാല്‍ സേവിക്കപ്പെടുന്നതും അമൃതധാരയാല്‍ 
നനയ്ക്കപ്പെട്ടതുമായ പദത്തെ നമുക്ക്‌ പരിചരിക്കാം. സ്വര്‍ഗ്ഗ 


ത്തിലെങ്ങും കഴിയുന്നദേവന്മാര്‍ വിഷ്ണു ഭക്തിയെ ഈ 
ലോകത്തില്‍ നല്‍കി സന്തോഷിക്കട്ടെ. 


രണ്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം മൂന്ന്‌ 


1. ഭൂരന്നമഗ്നയേ പൃഥിവ്യൈ സ്വാഹാ, 
ഭുവോന്നം വായവേന്തരിക്ഷായ സ്വാഹാ, 
സുവരന്നമാദിത്യായ ദിവേ സ്വാഹാ ഭൂര്‍ഭുവ- 
സ്സുവരന്നം ചന്ദ്രമാസോ ദിഗ്ഭ്യഃ സ്വാഹാ, 
നമോ ദേവേഭ്യഃ സ്വധാ പിതൃഭ്യോ ഭൂര്‍ഭുവഃസുവര 


ന്നമോമ. 


(അന്നത്തിനായി അന്നിക്കും പൃഥിയ്ക്കും നെയ്യ്‌ സമര്‍ 
പ്പിക്കുന്നു. അന്നത്തിനായി വായുവിനും അന്തരീക്ഷത്തിനും 
ഹവിസ്സ്‌ അര്‍പ്പിക്കുന്നു. അന്നത്തിനായി ഭൂമി, ആകാശം, 
സ്വര്‍ഗ്ഗം, ചന്ദ്രന്‍, ദിക്കുകള്‍ ഇവര്‍ക്ക്‌ ഹവിസ്സ്‌ അര്‍പ്പിക്കുന്നു. 
ദേവന്മാര്‍ക്ക്‌ നമസ്കാരം. പിതൃക്കള്‍ക്ക്‌ സ്വധ. ഭൂമി സ്വര്‍ഗ്ഗം 
ആകാശം ഇവ ഞങ്ങള്‍ക്ക്‌ അന്നം നല്‍കട്ടെ.) 


മൂന്നാം അനുവാകം കഴിഞ്ഞു. 


K 


അനുവാകം നാല്‌ 


ര്രുരഗ്നയേ പൃഥ്വിവഡ്യൈ സ്വാഹാ, ഭൂവോ 
വായവേ അത്തരീക്ഷായ സ്വാഹാ, സുവരാ 
ദിത്യായ ദിവേ സ്വാഹാ, നമോ ദേവേഭ്യ$, 
സ്വധാ പിതൃഭ്യോ ഭ്രൂര്‍ഭുവഃ സുവരഗ്ന ഓം. 
(ഭൂമിക്കും ഭൂഃ ഭൂവ,ഃ സ്വഃ എന്നീ മൂന്നു വ്യാഹൃതികള്‍ 
ക്കുക ആദിത്യനും ദ്യോവിനും ഹവിസ്സ്‌ സമര്‍പ്പിക്കുന്നു. 
ദേവന്മാര്‍ക്ക്‌ നമസ്കാരം, പിതൃക്കള്‍ക്ക്‌ സ്വധ. അഗ്നേ, 


എന്നെ അംഗീകരിക്കുക. 


നാലം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അഞ്ച്‌ 


1. ഭ്രൂരഗ്നേയ ച പൃഥ്ിഡ്യൈ ച മഹതേ ച 
സ്വാഹാ, ഭുവോ വായവേ അന്തരക്ഷായ ച 
മഹതേ ച സ്വാഹാ, ശ്രുര്‍ഭുവസ്സുവശ്ചന്ദരമസേ 
ച നക്ഷത്രേഭൃശ്ച ദിഗ്ഭ്യശ്വ മഹതേ ച 
സ്വാഹാ, നമോ ദേവേഭ്യഃ സ്വധാ പിത്ൃഭ്യോ, 
ഭൂര്‍ഭുവഃ സുവര്‍മഹരോമ്‌. 

(ഭൂമി, അഗ്നി, പൃഥിവി, വായു, അനന്തരീക്ഷം, ഭുവര്‍ 


ലോകം, സ്വര്‍ലോകം, ചന്ദ്രന്‍, നക്ഷ്രതങ്ങള്‍, ദിക്കുകള്‍, ദേവ 
ന്മാര്‍, പിതൃക്കള്‍ ഇവര്‍ക്കെല്ലാം ഞാന്‍ പൂജ അര്‍പ്പിക്കുന്നു.) 


അഞ്ചാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം ആറ്‌ 
1. പാഹി നോ അഗ്നേ ഏനസേ സ്വാഹാ, പാഹി 
നോ വിശ്വവേദസേ സ്വഹാ, 
യജ്ഞം പാഹി വിഭാവസോ സ്വാഹാ, 
സര്‍വ്വം പാഹി ശത്രകതോ സ്വാഹാ. 
(അതേ പാപത്തില്‍ നിന്ന്‌ ഞങ്ങളെ രക്ഷിക്കുക. ജ്ഞാ 


നത്തിന്‌ ഞങ്ങളെ രക്ഷിക്കുക. യജ്ഞത്തെ രക്ഷിക്കുക. നൂറു 
യോഗങ്ങള്‍ ചെയ്ത ഇന്ദ്രാ സകലതും രക്ഷിക്കുക.) 


ആറാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം ഏഴ്‌ 
പാഹി നോ അഗ്ന ഏകയാ,പാഹ്യുത ദ്വിതീ- 
യയാ,പാഹ്യുര്‍ജംതൃതീയയാപാഹി ഗീര്‍ഭി 


ശ്വതസൃഭിര്‍വസോ സ്വാഹാ. 


(അതേ ഒന്നു കൊണ്ട്‌ ഞങ്ങളെ രക്ഷിക്കുക. രണ്ടാമത്തേ 
തുകൊണ്ടും മൂന്നാമത്തേതുകൊണ്ടും ഞങ്ങളെ ശക്തിയെ 
രക്ഷിക്കുക വസുവായ ദേവ്‌, ഞങ്ങളെ നാലുഗീരുകളാല്‍ 
(നാലുവേദങ്ങള്‍) പാലിക്കുക.) 


ഏഴാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം ഏട്ട്‌ 


1. യശ്ചന്ദസാമൃഷഭോ വിശ്വരൂപശ്ചന്ദോ 
ഭൃശ്ഛന്ദാംസ്യാവിവേശ സതാംശിക്ൃയഃ 
പ്രോവാചോപനിഷദന്ദ്രോ ജ്യേഷ്ഠ ഇന്ദ്രിയായ 
ജഷിഭ്യോ നമോ ദേവേഭ്യഃ സ്വാധാ പിതൃഭ്യോ 

ഭൂര്‍ഭുവസ്സവശ്ഛന്ദ ഓമ്‌. 


(വേദങ്ങളില്‍ വെച്ച്‌ യാതൊരാള്‍ ശ്രേഷ്ഠനും വേദങ്ങ 
ളില്‍ നിന്ന്‌ ജാതനും സജ്ജനങ്ങള്‍ക്ക്‌ ്രാപണീയനും 
ശ്രേഷ്ഠനും ആയ ഇന്ദ്രന്‍ മഹര്‍ഷിമാര്‍ക്ക്‌ ഇന്ദ്രിയജയത്തിന്‌ 
ഉപനിഷദ്രഹസൃ വിദ്യയെ ഉപദേശിച്ചു. അങ്ങനെയുളള 
ദേവന്മാര്‍ക്ക്‌ നമസ്കാരം. പിതൃക്കള്‍ക്ക്‌ സ്വധ. ഭൂ; ഭുവഃ) 


എട്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം ഒമ്പത്‌ 


1. നമോ ബ്രഹ്മണേ, ധാരണം മേ അസ്തു 
നിരാകരണം ധാരയിതാ ശ്രുയാസം, കര്‍ണ്ണയോഃ 
ശ്രുതം മാവ്യോഡം മാമാമുഷ്യ ഓമ്‌. 
(ബ്രഹ്മത്തിന്‌ നമസ്കാരം. എനിക്ക്‌ ധാരണ ശാന്തിയു 

ണ്ടാകട്ടെ. നിരാകരിക്കാതെ സകലതും ഓര്‍ക്കുന്നവനാകട്ടെ. 


ചെവി മുതലായ ഇന്ദ്രിയങ്ങളാല്‍ അറിയാന്‍ കഴിഞ്ഞതൊന്നും 
നഷ്ടമാകാതിരിക്കട്ടെ.) 


ഒമ്പതാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം പത്ത്‌ 


ജതം തപഃ സത്യം തപഃ ശ്രുതം തപഃ 
ശാന്തം തപോ ദമസ്തഃ ശമസ്തപോ ദാനം തോ 


യജ്ഞം തപോ ശ്രൂര്‍ഭുവഃ സുവര്‍ബ്രഹ്മ 
ഏതദുപാസ്വ ഏതത്തഃ 


(മനസാ സങ്കല്പിക്കപ്പെടുന്ന സത്യം തപസ്സാണ്‌. വേദാ 
ധ്യയനം, ബാഹ്യാഭ്യന്തരേന്ദ്രിയങ്ങളുടെ ഉപരിതിയാകുന്ന 
ശാന്തി, തപസ്സ്‌, ദാനം, യജ്ഞം, ഇവ തപസ്സകുന്നു. ഭൂ, ഭുവഃ 

4 


സുഖഃ “ ഈ മൂന്നു വ്യാഗൃതികളും ബ്രഹ്മമാകുന്നു. അതിനെ 
ഉപാസിക്കുന്നതും തപസ്സാണ്‌. 


പത്താം അനുവാകം കഴിഞ്ഞു. 


അനുവാകം പതിനൊന്ന്‌ 
1. യഥാ വൃക്ഷസ്യ സംപുഷ്പിതസ്യ 
ദൂരാത്‌ ഗന്ധോ 


വാത്യേവം പുണ്യസ്യ കര്‍മ്മണോ 
ദൂരാത്‌ ഗന്ധോ 


വാതി, യഥാസിധാരാം കര്‍ത്തേ 
വഹിതാമവക്രമേ 


K 


യദ്യുവേ യുവേ ഹവാം വിഹ്വയിഷ്യാമി കര്‍ത്താ 
പതിഷ്യാമീത്യേവമമൃതാദാത്മാനം ജുഗുപ്സേത്‌. 
(നല്ലവണ്ണം പൂത്തുനില്‍ക്കുന്ന വൃക്ഷത്തിന്റെ ഗന്ധം 
ദൂരത്തേയ്ക്ക്‌ വീശുന്നതുപോലെ പുണ്യകര്‍മ്മത്തിന്റെ ദൂര 
ത്തേക്ക്‌ വീശുന്നു. അതുപോലെ കുഴിയില്‍ വെച്ച വാളിന്റെ 
വായ്ത്തല ഞാന്‍ ചവിട്ടി നടക്കാം എന്നുപറഞ്ഞ്‌ നടന്നാല്‍ 


കുഴിയില്‍ വീഴും. വിഹ്വലനായിത്തീരാതെ (മായ) സിദ്ധിക്കുത 
കുന്നവിധം ആത്മാവിനെ രക്ഷിക്കാനാഗ്രഹിക്കണം. 


പതിനൊന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം പന്ത്രണ്ട്‌ 


11 അണോരണീയാന്‍ മഹതോ മഹീയാന്‍ 
ആത്മാ ഗുഹായാം നിഹിതോ സ്യ ജന്തോ 
തമക്രതുഃ പശ്യതി വീതശോകോ 


ധാതുഃ പ്രസാദാന്മഹിമാനമീശം 


(അണുവിനെക്കാള്‍ അണുവായിട്ടുള്ളതും മഹത്തിനെ 


ക്കാള്‍ മഹത്തായിട്ടുളളതുമായ_ ആത്മാവ്‌ ഈ ജന്തുവിന്റെ 


(ജീവി) ഹൃദയ ഗുഹയില്‍ സ്ഥിതിചെയ്യുന്നു. വിഷയാഭിലാഷര 
ഹിതന്‍ ആ മഹത്വമുളളഈശനെ ഈശ്വരന്റെ പ്രസാദത്താല്‍ 
കാണുന്നു. സുഖദുഃഖരഹിതനായിത്തീരുകയും ചെയ്യുന്നു. 
2. സ്ത പ്രാണാഃ പ്രഭവന്തി തസ്മാത്‌ 
സപ്താര്‍ച്ചിഷഃ സമിധഃ സ്തജിഹ്വാഃ 
സപ്ത ഇമേ ലോകാ യേഷ്ട ചരന്തി പ്രാണാ 


ഗുഹാശയാന്നിഹിതാഃ സപ്ത സപ്ത. 


3. അതഃ സമുദ്രാ ഗിരശ്ച സരവ്വേ- 
സ്മാത്സ്യന്ദന്തേ സിന്ധവഃ സര്‍വ്വരൂപാഃ 
അതശ്ച വിശ്വാ ഓഷധയോ രാസാശ്ച 
യേനൈഷ ഭ്രുത സ്തിഷ്ഠത്യന്തരാത്മാ 
(ഇവനില്‍ നിന്ന്‌ സകല സമുദ്രങ്ങളും, പര്‍വതങ്ങളും 

ഉണ്ടാകുന്നു. ഇവനില്‍ നിന്നു തന്നെ എല്ലാ വിധത്തിലുളള 
നദികള്‍ ഒഴുകുന്നു. ഇവനില്‍ നിന്നു തന്നെ സകല ഓഷ 
ധികളും ധ്യാനങ്ങളും ഉണ്ടാകുന്നു. യാതൊന്നില്‍ ഇവന്‍ 
ഭൂതങ്ങളാല്‍ ചുറ്റപ്പെട്ട അന്തരാത്മാവായി നിലകൊള്ളുന്നു. 
ആരസവും അവനില്‍ നിന്നുതന്നെ.) 

4. ബ്രഹ്മാ ദേവാനാം പദവീഃ കനീനാം 
ജൂഷിര്‍ വിപ്രാണാം മഹിഷോ മൃഗാണാം 
ശ്യേനോ ഗ്യര്രാണാം സ്വധിതിര്‍ വനാനാം 
സോമഃ പവിത്രമത്യേതിരേഭന്‍. 

(ദേവന്മാരില്‍ ബ്രഹ്മാവും കവിതകളില്‍ പദവാക്യജ്ഞാ 
നിയും, ബുദ്ധിമാന്മാരില്‍ ജഷിയും മൃഗങ്ങളില്‍ പോത്തും 
കഴുകന്മാരില്‍ പരുന്തും വനങ്ങളില്‍ പരശുവും യാഗങ്ങളില്‍ 


സോമായാഗവും പരിശുദ്ധമായി ശബ്ദിക്കുന്നതായി അതിശ 
യിക്കുന്ന വിധത്തില്‍ പ്രശോഭിക്കുന്നു.) 


P 


N 


5. അജാമേകാം ലോഹിശുക്ടകൃയഷ്ണാം 
ബഹ്വീം പ്രജാം ജനയന്തീം സരൂപാം 
അജോ ഹ്യേകോ ജൂഷമാണോനുശേതേ 


ജാഹതോൃേനാം ഭുക്തഭോഗമജോ ന്യ. 


(തുല്യരൂപം കലര്‍ന്ന അനേകം പ്രജകളെ ജനിപ്പിക്കുന്ന 
ചുമപ്പ്‌, വെളുപ്പ്‌, കറുപ്പ്‌ നിറത്തോടു കൂടി ജന്മരഹിതമായ 
ഒരു പ്രകൃതിയെ അനുഭവിക്കുന്ന ഒരു ജന്മരഹിതനായ 
വ്യക്തി ലാകീകവിഷയങ്ങളില്‍ മുഴുകിക്കഴിയുന്നു. ജന്മമി 
ല്ലാത്ത മറ്റൊരു ജീവന്‍ ഭോഗക്കളെല്ലാം അനുഭവിച്ചു തീര്‍ന്നു. 
ഈ മായാ പ്രകൃതിയെ പരിത്യജിക്കുന്നു. (പരമാത്മാവും 
ജീവാത്മാവുമാണ്‌ ഇവിടെ പരാമര്‍ശിക്കപ്പെടുന്നത്‌) 


6. ഹംസഃസുചിഷദ്‌ വസൂരന്തരിക്ഷസദ്‌ 
ഹോതാ വേദിഷദതിഥിര്‍ ദുരോണസത്‌ 
നൃഷദ്വരസേദൃതസദ്‌ വ്യോമസദബ്ജാ 


ഗോജാ ജ്ടതജാ അദ്രിജാ തം ബൃഹത്‌. 


(അവന്‍ ആകാശചാരിയായ ഹംസവും (സൂര്യന്‍) 
അന്തരീക്ഷസത്തായ വസുവും (വായു) വേദിയില്‍ 
വസിക്കുന്ന ഹോതാവും (അഗ്നി) കലശങ്ങളില്‍ വസിക്കുന്ന 
അതിഥിയും (സോമരസം) നൃസത്തിലും വരസത്തും 
(മനുഷ്യരിലും ദേവന്മാരിലും ഇരിക്കുന്ന) ജതസത്തും 
(യാഗസ്ഥിതന്‍) വ്യോമസത്തും (ആകാശസ്ഥിതന്‍) അബ്ജ 
വും (വെളളത്തില്‍ ജനിച്ചത്‌) ഗോജയും (ഭൂമിയില്‍ ജനിച്ചത്‌ 
ജൃതജയും (യാഗത്തില്‍ ജനിച്ചത്‌) ബൃഹത്തും (മഹത്തും 
ആകുന്നു.) 

6. യസ്മാജ്ജാതാ ന പരാ നൈവ കിംച- 

നാസ യ ആവിവേശ ഭുവനാനി വിശ്വാ 

പ്രജാപതിഃ പ്രജയാ സംവിദാന- 

സ്ത്രീണി ജ്യോതീംഷി സചതേ സ ഷോഡശി. 

(ജനിച്ചിട്ടുളള യാതൊന്നില്‍ നിന്ന്‌ അന്യങ്ങളല്ലാ, ഒന്നും 
ഉണ്ടായിരുന്നില്ലാ യാതൊരുവന്‍ എല്ലാ ഭുവനങ്ങളെയും 
പ്രവേശിച്ചു. ആ പ്രജാപതി പ്രജകളോട്‌ ഒന്നിച്ചു മൂന്നു 
ജ്യോതിസ്സുകളായ ഒന്നിച്ചു ചേരുന്നു. അവര്‍ പതിന്നാറുകല 
കളുളളവനാണ്‌ (ബ്രഹ്മത്തിന്റെ പതിന്നാറു കലകള്‍ പ്രാണന്‍, 
ശ്രദ്ധ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇന്ദ്രിയം, മനസ്സ്‌, 
അന്നം, വീര്യം, തപസ്സ്‌, മന്ത്രം, കര്‍മ്മം, ലോകങ്ങള്‍, നാമ 
ങ്ങള്‍, ഇവയാണ്‌) 

6. വിധര്‍ത്താരം ഹവാമഹേ വസോഃ കുവിദ്‌- 
വനാതി നഃ സവിതാരംനൃചക്ഷസം 

(ലോകത്തെ ധരിക്കുന്നവനും മനുഷ്യരുടെ ചിന്താദികള്‍ 
അറിയുന്നവനും ആയ സവിതാവിനെ ഞങ്ങള്‍ ആഹ്വാനം 
ചെയ്യുന്നു. അവന്‍ ഞങ്ങള്‍ക്കു ധനം സമൃദ്ധമായി നല്‍കട്ടെ.) 
7. ഘൃതം മിമിക്ഷിരേ ഘൃതമസ്യ യോനിര്‍- 


ഘ്യതേ ശ്രിത ഘൃതമുവസ്യ ധാമ 


K 


അനുഷ്വഥമാവഹ മാദയസ്വ 


സ്വാഹാകൃതം വൃഷഭ വക്ഷി ഹവ്യം. 


(ഘൃതം ഹോമിച്ചു; ഘൃതമാണ്‌ ഇവന്റെ യോനി. 
(ഉത്ഭവസ്ഥാനം) ഘൃതത്തില്‍ ആശ്രയിച്ചവനാകുന്നു. 
ഘൃതാതന്നെ ഇവന്റെ ധാമം. ഹേ അഗ്നേ, ഓരോ അര്‍പ്പണ 
ത്തിലും ദേവന്മാരെ കൊണ്ടുവരുക. മദിപ്പിക്കുക. ശ്രേഷ്ഠ 
നായവനെ, സ്വാഹാ എന്നു പറഞ്ഞ്‌ ഹോമിക്കുന്ന ഹോമ 
ദ്രവ്യം വഹിക്കുക. 


8. സമുദ്രാദൂര്‍മ്മിര്‍ മധുമാന്‍ ഉദാര- 
ദുപാംശുനാ സമമൃതത്വാമാനട്‌ 
ഘൃതസ്യ നാമ ഗുഹ്യം യദസ്തി 
ജിഹ്വാ ദേവാനാമമൃതസ്യ നാഭിഃ 


(സമുദ്ര വിശാലമായ സൃഷ്ടിയില്‍ നാഭിപോലെ 


പ്രപഞ്ചം തേന്‍ പോലെ സന്തോഷ്പ്രദമായി ഉത്ഭവിച്ചു. 
ഘൃതംപോലെ പോഷകമായ പരമസത്യത്തിനെ യാതൊരു 
ഗുഹ്യമായ നാമമുണ്ടോ അതിന്റെ മന്ദമായ ജപത്താല്‍ 
അമൃതത്വം പ്രാപിക്കുന്നു. അത്‌ ദ്രവ്യന്മാരുടെ ജിഹ്വയാകുന്നു. 


അമൃതത്തിന്റെ നാഭിയിം ( (കേന്ദ്രം) ആകുന്നു. 
9. വയം നമാ പ്രരബവാമാ ഘൃതേനാ- 

സ്മിന്‍ യജേഞ ധാരയാമാ നമോഭിഃ 

ഉപ ബ്രഹ്മാ ശൃണവച്ഛസ്യമാന 

ചതുഃ ശൃഗോ വമീദ്‌ ഗര ഏതത്‌. 

(ഈ യജ്ഞത്തില്‍ പ്രകാശരൂപത്തില്‍ ഞങ്ങള്‍ ഓം 
എന്ന നാമം ഉച്ചരിക്കട്ടെ. നമസ്കാരങ്ങളോടെ ഓര്‍മ്മിക്കട്ടെ. 
നാലു ശൃൃംഖങ്ങളോടു കൂടിയ ശസ്യമാനമായ (പുകഴ്ത്ത 
പ്പെടുന്ന) ശൃണവനായ (കേള്‍ക്കുന്ന) ഗൌരനായ (പരിശു 
ദ്ധന്‍) ബ്രഹ്മം ഇതിനെ രക്ഷിക്കട്ടെ. 

10. ചത്വാരി ശൃംഗാ ത്രയോ അസ്യ പാദാ 

ദ്വേ ശീര്‍ഷേ സപ്ത ഹസ്താം സോ അസ്യ 

ത്രിധാ ബദ്ധോ വൃഷഭോ രോരവീതി 

മഹോ ദേവോ മര്‍ത്യാന്‍ ആവിവേശ 


ഇതിന്‌ ശൃംഖങ്ങള്‍ (കൊമ്പ്‌) നാലെണ്ണമാണ്‌. പാദങ്ങള്‍ 
മൂന്നാണ്‌. ശിരസ്സുകള്‍ രണ്ടാണ്‌. ഇതിന്‌ കൈയുകള്‍ ഏഴാണ്‌. 
മൂന്നു വിധത്തില്‍ ബദ്ധമായിട്ടുളള വൃഷഭം (കാള) 
ശബ്ദിക്കുന്നു. പ്രാകശരൂപിയായ ദേവന്‍ മനുഷ്യരില്‍ 
പ്രവേശിച്ചു. (ഇവിടെ ഓങ്കാരം, പരബ്രഹ്മം, ധര്‍മ്മം ഇവയാണ്‌ 
പരാമര്‍ശിക്കപ്പെടുന്നത്‌. പരാപ്രകൃതിയും അപരാപ്രകൃതിയും 
രണ്ടു ശിരസ്സുകള്‍; ഏഴു ലോകങ്ങള്‍, കൈകള്‍, ജാഗ്രത്‌ 
സ്വപ്നസുഷുപ്തികള്‍ പാദങ്ങള്‍) 


1. ത്രിധാ ഷിതം പണിഭിര്‍ഗുഹ്യമാനം 
ഗവിദേവാസോ ഘൃൃതമന്വവിന്ദന്‍ 
ഇന്ദ്ര ഏകം സൂര്യ ഏകം ജജാന 


വേനാദേകം സ്വധയാ നിഷ്തക്ഷുഃ 


N 


(ദേവസമാനരായ മിനിമാര്‍ മൂന്നു പ്രകാരത്തില്‍ അനു 
ഷ്ഠിക്കപ്പെട്ടതും ആചാര്യന്മാര്‍ രഹസ്യമായി വെക്കപ്പെട്ടതു 
മായ ഘൃത (സ്വയം പ്രകാശമായ പരമസത്യം) വാക്കുകളില്‍ 
്രാപിച്ചു. ഇന്ദ്രന്‍ ഒന്നിനെയും സൂര്യന്‍ ഒന്നിനെയും 
ജനിപ്പിച്ചു. ആനന്ദ സ്വരൂപമായ ഒന്നില്‍ നിന്നു ഒന്ന്‌ സ്വപ്ര 
തിഷ്ഠിതമായ ആത്മാവുകൊണ്ട്‌ നിഷ്പന്നമായി.) 

12. യോ ദേവാനാം പ്രഥമം പുരസ്താത 
വിശ്വാധികോ രുദ്രോ മഹര്‍ഷി 
ഹിരണൃഗര്‍ഭം പശ്യത ജായമാനം 
സ നോ ദേവഃ ശുഭയാ സ്തുത്യാ സംയുനക്തു 
(അങ്ങേ അറ്റം ഉത്കൃഷ്ടനും ജൂഷികമായ യാതൊരു 

രുദ്രനില്‍ ദേവന്മാരില്‍ വെച്ച്‌ ഒന്നാമനായ ഹിരണൃഗര്‍ഭനു 

മുമ്പുതന്നെ ജനിക്കുന്നവനായി കാണുന്നു, ആ ദേവന്‍ 
നമ്മളെ ശുഭമായ സ്മൃതിയോടു യോജിപ്പിക്കട്ടെ.) 

13. യസ്മാത്‌ പരം നാ പരമസ്തി കിഞ്ചിത്‌ 
യസ്മാന്നാണീയോ ന ജ്യായോളസ്തി കശ്ചിത്‌ 
വ്യക്ഷ ഇവ സ്തബ്ധോ ദിവിതിഷ്ഠ ത്യേക 
സ്തേനേദം പൂര്‍ണം പുരുഷേണ സര്‍വം 
(യാതൊന്നില്‍ നിന്ന്‌ പരമായിട്ടോ അപരമായിട്ടോ ഒന്നും 

ദഹിക്കുന്നില്ല. യാതൊന്നിനെക്കാള്‍ ചെറുതായിട്ടോവലുതാ 

യിട്ടോ ഒന്നില്ല. യാതൊരുവന്‍ വൃക്ഷത്തെപ്പോലെ സ്തംഭി 

ച്ചവനായി ഏകനായി ദ്യോവില്‍ സ്ഥിതിചെയ്യുന്നു ആ 

പുരുഷന്‍ ഇതെല്ലാം പൂര്‍ണ്ണമാണ്‌. 

14. ന കര്‍മ്മണാ ന പ്രജയാ ധനേന 
ത്യാഗേനൈകേ അമൃതത്വമാനശു 
പരേണനാകം നിഹിതം ഗുഹായാം 
വിഭ്രാജതേ യദൃതയോ വിശന്തി 
കര്‍മ്മത്താലല്ല, പ്രജ (സന്തതി) കൊണ്ടല്ല, ധനത്താലല്ല, 

ത്യാഗം കൊണ്ടാണ്‌ ചിലര്‍ മോക്ഷം പ്രാപിച്ചത്‌. യാതൊന്നി 

നെയതിമാര്‍ പ്രവേശിക്കുന്നു, അത്‌ സ്വര്‍ഗ്ഗത്തിനും അപ്പുറത്ത്‌ 
ഉളളതാണ്‌ ഹൃദയഗുഹയില്‍ അത്‌ പ്രകാശിക്കുന്നു.) 

15. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാര്‍ത്ഥാഃ 
സന്യാസയോഗാത്‌ യതയഃ ശുദ്ധസത്ത്വാഃ 
തേ ബ്രഹ്മലോകാഷു പരാന്തകാലേ 
പരാമൃതാ പരിമുച്യന്തി സര്‍വേ 
(വേദാന്തജ്ഞാനം കൊണ്ട്‌ അര്‍ത്ഥം നിശ്ചയം വരുത്തി 

യിട്ടുളളവരും സന്യാസ യോഗത്താല്‍ വിശുദ്ധാന്തഃകരണ 

ന്മാരും ആയ എല്ലാ യതികളും ഉത്കൃഷ്ടവും മരണരഹിതവു 
മായ ബ്രഹ്മമായിത്തീര്‍ന്ന്‌ അവസാനകാലത്ത്‌ ബ്രഹ്മലോക 
ങ്ങളില്‍ പൂര്‍ണ്ണമായി മുക്തന്മാരായിത്തീരുന്നു. 

16. ദ്ര്ഹം വിപാഹം വരവേശ്മഭൂതം 


യത്‌ പുണ്ഡരീകം പുരമധ്യസംസ്ഥം 


K 


തത്രാപിദഗ്രേ ഗഗനം വിശോകം 


തസ്മിന്‍ യദന്തസ്തദുപാസിതവ്യം 


ദ്രഹവും (അല്പം) വിപാപവും (പാപമില്ലാത്ത) വരവേ 
ശൃഭൂതവും (ആത്മാവിന്റെ അവസാനം) പുരമധ്യസംസ്ഥം 
(ശരീരമധ്യസ്ഥിതം) ആയ യതൊരു പുണ്ഡരീകം (ഹൃദയക 
മലം) അവിടെയും അല്‌ സ്ഥലത്ത്‌ ശോകരഹിതമായ 


യാതൊരു ആത്മതത്വം അത്‌, ഉപാസിക്കപ്പെടേണ്ടതാണ്‌. 


17. യോ വേദാദ സ്വര പ്രോക്തോ വേദാന്തേ ച 


പ്രതിഷ്ഠിതഃ 


തസ്യ പ്രകൃതിലീനസ്യ യഃ പരഃ സ മഹേശ്വരഃ 


വേദത്തില്‍ ആദിയില്‍ യാതൊരു സ്വരം പറയപ്പെട്ടു, 
വേദാന്തത്തിലും ഉറപ്പിച്ചു പറഞ്ഞു. പ്രകൃതിയില്‍ ലയിച്ചു 
ചേരുന്ന അതിനും അപ്പുറത്ത്‌ യാതൊരുവനാണോ 


അവനാണ്‌ മഫഹേശ്വരന്‍-ഈശ്വരന്‍ 


അനുവാകം പതിമൂന്ന്‌ 


1. സഹഹസ്രശീര്‍ഷം ദേവം വിശ്വാക്ഷം 
വിശ്വ ശംഭുവം 


വിശ്വം നാരായണം ദേവമക്ഷരം പരമം പദം 
2. വിശ്വതഃ പരമം നിത്യം വിശ്വം നാരായണം ഹരിം 
വിശ്വമേവേദം പുരുഷഃ സ്തദ്വിശ്വമുപജീവതി 


3. പതിം വിശ്വസ്യാത്മേശ്വരം ശാശ്വതം 
ശിവമച്യുതം 


നാരായണം മഹാജേഞയം വിശ്വാത്മാനം 
പരായണം 


(ഈ വിശ്വം പുരുഷന്‍ തന്നെയാണ്‌. അതുകൊണ്ട്‌ 
ആയിരം ശിരസ്സുകളുള്ളവനും പ്രകാശസ്വരൂപനും അനേകം 
കണ്ണുളളവനും ലോകമംഗളദായകനും പ്രപഞ്ച സ്വരൂപകനും 
നരസമൂഹത്തിന്റെ പ്രഭുവും ദേവനും നാശമില്ലാത്തവനും 
പരമപ്രദമായവനും പ്രപഞ്ചത്തിന്‌ അതീതനും നിത്യനും 
വിശ്വനും നാരായണനും ഹരിയും (പാപനാശകന്‍') വിശ്വനാ 
ഥനും ആത്മേശ്വരനും ശാശ്വതനും മംഗള സ്വരൂപനും അച്യു 
തനും നരനായി അവതരിച്ചവനും മഹാജേഞയനും വിശ്വാ 
ത്മാവും പരായണനും (ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനം) ആയ 


ദേവനെ ഈ വിശ്വം ഉപജീവിക്കുന്നു.) 
4. നാരായണഃ പരം ബ്രഹ്മ തത്വം നാരായണഃ പരഃ 
നാരായണഃ പരം ജ്യോതിരാത്മാ നാരായണഃ പരഃ 


നാരായണാഃ പരോധ്യാതാ ധ്യാനം നാരായണാഃ പരഃ 


(നാരായണന്‍ പരമമായ (ബഹ്മാവാകുന്നു; പരമമായ 
തത്വമാകുന്നു; പരമമായ ജ്യോതിസ്സാകുന്നു; പരമാത്മാവാ 


കുന്നു. പരമമായ ധ്യാതാവും ധ്യാനവും എല്ലാം നാരായണന്‍ 


P 


തന്നെ) 


5. യച്ച കിഞ്ചിത്‌ ജഗത്യസ്മിന്‍ ദൃശ്യതേ 
ശ്രൃയതേപി വാ 


അന്തര്‍ബഹിശ്ച തത്‌ സര്‍വം വ്യാപ്യ 
നാരായണഃ സ്ഥിതാ 


(ഈ ജഗത്തില്‍ എന്തെല്ലാം വസ്തുക്കള്‍ കാണപ്പെടു 
ന്നു; കേള്‍ക്കപ്പെടുന്നു അതെല്ലാം അകത്തും പുറത്തും 
വ്യാപിച്ചു നാരായണന്‍ നിലകൊളളുന്നു. 


അന്യന്തമവ്യയം കവിം സമുദ്രേന്തം വിശ്വംഭുവം 


പത്മകോശ്രപതീകാശം ഹൃദയം 
ചാപ്യധോമുഖം. 


(അന്തമില്ലാത്തവനും നാശമില്ലാത്തവനും കവിയും 
(സര്‍വജ്ഞന്‍) വിശ്വ ശംഭുവനും (ലോകത്തിന്‌ സുഖം 
നല്‍കുന്നു) ആയ നാരായണനെ ധ്യാനിക്കുക താമരമൊട്ടിനു 
തുല്യമായ ഹൃദയവും താഴോട്ടു മുഖമുളളതായിരിക്കുന്നു. 


7. അധോനിഷ്ട്യാ വിതസ്ത്യാന്തേ നാഭ്യാമു 
പരിതിഷ്ഠതി 


ഹൃദയം തദ്‌ വിജാനീയാദ്‌ വിശ്വസ്യായതനം 
മഹത്‌ 


(യാതൊന്ന്‌ നിഷ്ഠിയുടെ താഴെ (കണ്ഠകൂപത്തിനു 
താഴെ) വിതസ്ത്യാന്തത്തില്‍ (രുദ്രചാണിന്റെ അവസാനം) 
നാഭിക്കുമുകളില്‍ നില്‍ക്കുന്നു. ഈ ഹൃദയത്തെ വിശ്വാത്മാ 
വിന്റെ മഹത്തായ ആയതനമായി (സ്ഥാനം) മനസ്സിലാക്കണം 


8. സന്തതം തു സിരാഭിസ്തു ലംബത്യാ 
കോശ സന്നിഭം 


തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിന്‍ സര്‍വം 
പ്രതിഷ്ഠിതം 


(ആകാശസന്നിദമാമി (താമരമൊട്ടിനു തുല്യമായ 
ഹൃദയം) സിരകളായ എല്ലായിടത്തും വ്യാപിച്ച്‌ തൂങ്ങിക്കിട 
ക്കുന്നു. അതിന്റെ അന്തത്തിന്‌ സൂക്ഷ്മമായ സുഷിരമുണ്ട്‌. 
അതിന്റെ അന്തത്തിന്‌ സൂക്ഷ്മമായ സുഷിരമുണ്ട്‌. അതില്‍ 
എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നു. 


9. തസ്യമദ്ധ്യേമഹാനഗ്നിര്‍ വിശ്വാര്‍ച്ചിര്‍ 
വിശ്വതോമുഖഃ 


സോ ഗ്ര ഭുക്വിഭജന്‍ തിഷ്ഠന്നാഹാര 
മജരഃ കവിഃ 


10. തിരൃഗൂര്‍ധ്വമധഃശായീ രശ്മയസ്തസ്യ സന്തതാ 
സന്താപയതി സ്വം ദേഹമാപാദതല മസ്തകം 

1. നീല തോയദമധ്യസ്ഥാ വിദ്യുല്ലേഖവഭാസ്വരാ 
നീവാര ശുകപത്തമ്പീ പീതാഭാസ്വത്യണുപരമാ 
(അതിന്റെ മധ്യത്തില്‍ വിശ്വാര്‍ച്ചിസ്സും (എല്ലായിടത്തും 

ജ്വാലയുളള വിശ്വതോമുഖമായി അഗ്രഭുക്കായി (ആദ്യം 


ഭക്ഷിക്കുന്ന) ആഹാരത്തെ വിഭജിക്കുന്നതായി സ്ഥിതിചെയ്യു 
ന്നതും ജരയില്ലാത്തതും കവിയും (എല്ലാമറിയുന്ന) ആയ 


യാതൊരു മഹത്തായ അഗ്നി അത്‌ സ്വന്തമായ ദേഹത്തെ 
ആപാദചുഡ്ധം ചുടുളളതാക്കുന്നു. അതിന്റെ മധ്യത്തില്‍ 
അത്യന്തം സൂക്ഷ്മവും കാര്‍മേഘങ്ങളുടെ നടുവിലുളള 
മിന്നല്‍കൊടിപോലെ ശോഭിക്കുന്നതും വരിനെല്ലിന്റെ മുന 
മ്പുപോലെ കൃശവും മഞ്ഞനിറത്തിലുള്ളതും അണുതുല്യ 
വും ആയ വഹിശിഖ സ്ഥിതിചെയ്യുന്നു. 


12. തസ്യാഃ ശിഖായാ മദ്ധ്യേ പരമാത്മാ വ്യവസ്ഥിതഃ 
സ ബ്രഹ്മ സശിവഃ (സ ഹരിംഃ) സേന്ദ്രഃ 
സോക്ഷരഃ പരമഃസ്വരാട്‌ 
(ആ ശിഖയുടെ മദ്ധ്യത്തില്‍ പരമാത്മാവ്‌ നിലകൊളളുന്നു. 
അത്‌ ബ്രഹ്മമാതുന്നു. അത്‌ ശിവനാകുന്നു. അത്‌ വിഷ്ണുവും 
ഇന്ദ്രനുമാകുന്നു. അത്‌ നാശരഹിതവും ഉത്കൃഷ്ടവും സ്വയം 
പ്രകാശരൂപവുമാകുന്നു. 


അനുവാകം പതിന്നാല്‌ 


1. ആദിത്യോ വാ ഏഷ ഏമന്മണ്ഡലലം തപതി, 
തത്ര താ ടൂച സ്തദ്ൃചാമണ്ഡലം, സ ജ്ടചാം 
ലോകോ ഥ യ ഏഷ ഏതസ്മിന്‍ മണ്ഡലേ ര്‍ച്ചിര്‍ 
ദീപ്യതേ താനി സാമാനി, സ സാമ്നാം ലോകോ ഥ 
യ ഏഷ ഏതസ്മിന്‍ മണ്ഡലേ ര്‍ച്ചിഷി പുരുഷു- 
സ്താനി യജുംഷി സ യജുഷാ മണ്ഡലം 

സ യജീഷാം 
ലോകഃ സൈഷാ ത്രയ്യേവ വിദ്യ തപതി സ 
ഏഷോന്തരദാത്യേ ഹിരണ്മയഃ പുരുഷഃ 
(ഇവന്‍ തീര്‍ച്ചയായും ആദിത്യനാണ്‌. ഈ മണ്ഡലത്തെ 
തപിപ്പിക്കുന്നു. അവിടെ അവ ഭൃതുക്കളാണ്‌. അവ ജുക്കു 
കളാണ്‌. മണ്ഡലമാകട്ടെ ജ്ൂക്കുകളുടെ സ്ഥാനമാണ്‌. യാതൊരു 


പ്രകാശം ഈ മണ്ഡലത്തില്‍ ഉജ്വലിക്കുന്നു. അവ സാമങ്ങ 
ളാകുന്നു. അത്‌ സാമങ്ങളുടെ സ്ഥാനമാണ്‌. പിന്നെ 
യാതൊരുവന്‍ ഈ മണ്ഡലത്തില്‍ ഉള്ള ജപാലയില്‍ ഉണ്ടോ 
ആ പുരുഷന്‍ യജ്ജുസ്സുകളാണ്‌. അത്‌ യജുസ്സുകൊണ്ടുളള 
മണ്ഡലമാണ്‌. അവന്‍ യജുസ്സുകളുടെ സ്ഥാനമാകുന്നു. ആ 
്രയീവിദ്യതന്നെ പ്രകാശിതമാകുന്നു. ആദിത്യന്റെ അന്തര്‍ഭാഗ 


ത്തുള്ള പുരുഷന്‍ ഹിരണ്മയ പുരുഷനത്രേ. 


അനുവാകം പതിനഞ്ച്‌ 
1. ആദിത്യോ വൈ തേജ ഓജോ 
ബലം യശശ്ചക്ഷുഃ 
ശ്രോത്രമാത്മാ മനോ മന്യുര്‍മനുര്‍ 
മൃത്യൂഃ സത്യോ 
മിത്രോ വായുരാകാശഃ പ്രാണോ ലോകപാലഃ 
കഃകിം കം തത്സത്യമന്നമമൃതോ ജീവോ വിശ്വഃ 


കതമഃ സ്വയംഭൂ ബ്രഫ്മതദമൃത ഏഷ പുരുഷ 
ഏഷ ഭൂതാനാധിപതിര്‍ ബ്രഹ്മണഃ സായുജ്യം 


സലോകതാമാപ്നോത്യതാസാമേവ ദേവതാനാം 


സായുജ്യം സാര്‍ഷ്ടിതാം സമാനലോകതാ 
മാപ്നോതി 


യ ഏവം വേദേത്യുപനിഷത്‌. 


(ആദിത്യന്‍ തന്നെയാകുന്നു, തേജസ്സ്‌, ഓജസ്സ്‌, ബലം, 
ശക്തി, യശസ്സ്‌, ചക്ഷുസ്സ്‌, ചെവി, ശരീരം, മനസ്സ്‌, കോപം, 
മനു, മൃത്യു, സത്യം, മിത്രന്‍, വായു, ആകാശം, പ്രാണന്‍, 
ഇന്ദ്രാദിക്പാലന്മാര്‍, ബ്രഹ്മാവ്‌, അനിവര്‍ചനീയമായ തത്വം, 
സുഖം പരമസത്യം, പ്രകൃതിമോക്ഷം, ജീവന്‍, ലോകം, 
പരമമായസുഖം, സ്വയം ഭൂവായ ബ്രഹ്മം മരണരഹിതനായ 
പുരുഷന്‍ ഇദ്ദേഹമാകട്ടെ ഭൂതങ്ങളുടെ അധിപതിയാണ്‌. 
യാതൊരാള്‍ ഇതറിയുന്നു, അവന്‍ ബ്രാഹ്മണനാകുന്നു.സ 
അവന്‍ ബ്രഹ്മസായുജ്യം പ്രാപിക്കുന്നു. ഈ ദേവന്മാരുടെ 
സായൂജ്യത്തെ അതുപോലെ സമാനമായ ലോകത്തെ 
പ്രാപിക്കുന്നു എന്ന്‌ ഉപനിഷത്ത്‌ ഉപദേശിക്കുന്നു. 

2. ഘ്യണി സൂര്യ ആദിത്യോമര്‍ച്ചയന്തി തപഃ സത്യം 
മധു ക്ഷരന്തി, തദ്‌ ബ്രഹ്മതദാപ, ആപോ ജ്യോതി 
രസോമൃതം ബ്രഹ്മ ഭൂര്‍ഭുവഃ സുവരോമ 
(ഘ്യണി (പ്രകാശദാതാവ്)ല സൂര്യന്‍, ആദിത്യന്‍ പ്രണവ 

വാച്യമായ ബ്രഹ്മം ഇവയെല്ലാം തന്നെ ബ്രഹ്മത്തെ അര്‍ച്ചി 

ക്കുന്നു. തപസ്സ്‌, സത്യം, മധു (ഉപാസനയുടെ സ്ഥലം) നല്‍ 
കുന്നു. അത്‌ ബ്രഹ്മമാകുന്നു. അത്‌ ജലം പോലെ സര്‍വ 
വ്യാപിയാണ്‌. പ്രകാശസ്വരൂപമാണ്‌. രസസ്വരൂപമാണ്‌. അമൃത 


സ്വരൂപമാണ്‌. ്രഹ്മമാണ്‌. ഭൂലോകം, ഭുവര്‍ലോകം, സ്വര്‍ 
ലോകം ഇവയെല്ലാം തന്നെ പ്രണവരൂപമായ ബ്രഹ്മമാകുന്നു. 


അനുവാകം പതിനാറ്‌ 


11 നിധനപതയേ നമഃ നിധനതാന്തികായ നമഃ 


ഉനര്‍ധ്വായ നമഃ ഉര്‍ധ്വലിംഗായ നമഃ 
ഹിരണ്യായ നമഃ 


ഹിരണ്യലിംഗായ നമഃ ദിവ്യായ നമഃ 
ദിവ്യലിംഗായ നമഃഭവായ 
നമഃ ഭവലിംഗായ നമഃ ശര്‍വ്വായ നമഃ ശര്‍വ്ു 
ലിംഗായ 
നമഃ ശിവായ നമഃ ശിവലിംഗായ നമഃ 
ജ്വാലായ നമഃ 
ജ്വലലിംഗമായനമഃ ആത്മായേ നമഃ ആത്മ 
ലിംഗായേ നമഃ 
പരമായേ നമഃ പരമലിംഗായ നമഃ 
ഏതത്‌ സോമസ്യ 
സൂര്യസ്യ്യ സര്‍വ്വലിംഗം സ്ഥാപയതി പാണി 
മന്ത്രം പവിത്രം 


(1. നിധപതിക്ക്‌ നമസ്കാരം (പ്രളയസാക്ഷി) 2. മരണ 
കര്‍ത്താവായ യമന്‍ നമസ്കാരം. 3. മുകളില്‍ നിലകൊള്ളുന്ന 


K 


ശിവന്‍ നമസ്കാരം., 4. സദാശിവതത്വത്തിന്‌ നമസ്കാരം. 
5. സ്വര്‍ണ്ണവര്‍ണ്ണനായ ശിവന്‌ നമസ്കാരം. 6. സ്വര്‍ണ്ണ 
നിര്‍മ്മിത ശിവലിംഗത്തിന്‌ നമസ്കാരം. 7. നല്ല കാന്തിയുള്ള 
ശിവന്‌ നമസ്കാരം. 8. ദിവ്യനായ ശിവലിംഗത്തിന്‌ 
നമസ്കാരം. 9. സ്വര്‍ഗ്ഗരൂപിയായ ശിവന്‍ നമസ്കാരം. 
10. അലനകികലിംഗരുപിയായ ശിവന്‍ നമസ്കാരം. 11. മംഗള 
കാരനായ ശിവന്‍ നമസ്കാരം. 12. ശര്‍വന്‌ നമസ്കാരം. 
14. സര്‍വനാശകനായ ശിവന്‍ നമസ്കാരം 15. മംഗളസ്വരു 
പിയായ ശിവന്‍ നമസ്കാരം. 16. മംഗളായ ലക്ഷണം ചേര്‍ന്ന 
ദേവന്‍ നമസ്കാരം. 17. പ്രകാശമാനന്‍ നമസ്കാരം. 18. ജ്യോ 
തിര്‍ലിംഗ രൂപിക്ക്‌ നമസ്കാരം. 19. ജഗത്തിന്റെ ആത്മാവായ 
ദേവന്‍ നമസ്കാരം. 20. എല്ലാ ജീവികളുടെയും ഹൃദയത്തില്‍ 
ഉള്‍ക്കൊളളുന്നവന്‍ നമസ്കാരം. 21.ഉത്കൃഷ്ടനായ ശിവന്‍ 
നമസ്കാരം. 22. മോക്ഷാത്മകലിംഗരുപിക്ക്‌ നമസ്കാരം. ഈ 
മന്ത്രങ്ങളാല്‍ ഉമാസഹിതം എല്ലാറ്റിനും കാരണഭൂതനുമായ 
ശിവന്റെ പരിശുദ്ധ പ്രാണിമ്ര്ത്രരൂപനുമായ ലിംഗത്തെ 
ഭക്തന്മാര്‍ സ്ഥാപിക്കുന്നു. 


അനുവാകം പതിനേഴ്‌ 


1. സദ്യോജാതകം പ്രപദൃമി സദ്യോ 
ജാതായ വൈ നമോ നമഃ 
ഭവേ ഭവേ നാതിഭവേ ഭവസ്വ മാം 


ഭവോദ്ഭവായ നമഃ 


(സദ്യോജാതനെ ഞാന്‍ ശരണം പ്രാപിക്കുന്നു. സദ്യോ 
ജാതന്‍ നമസ്കാരം. വീണ്ടും വീണ്ടും ജന്മത്തിന്‌ എന്നെ 
അയക്കരുതേ. സംസാരത്തെ അതിക്രമിച്ച മോക്ഷത്തിലേ 
യ്ക്ക്‌ എന്നെ അയച്ചാലും. സംസാരത്തിന്റെ ഉദ്ഭവസ്ഥാനമായ 
ശിവന്‍ നമസ്കാരം.) 


അനുവാകം പതിനെട്ട്‌ 


1. വാമദേവനായ നമോ ജ്യേഷ്ഠായ നമഃ 
ശ്രേഷ്ഠായ നമോ 


രുദ്രായ നമഃ കാലായ നമഃ കലവികരണായ നമോ 


ബലവികരണായ നമോ ബലായ നമോ 
ബലു പ്രമഥനായ 


നമഃ സര്‍വ്വ ഭൂതദമനായ നമോ മനോന്മനായ നമഃ 


(വാമദേവന്‍ നമസ്കാരം. 2. ഏറ്റവും ശ്രേഷ്ഠനായ 
ദേവന്‌ നമസ്കാരം. 3. ഏറ്റവും ശ്രേഷ്ഠനായ ദേവന്‍ 
നമസ്കാരം. 4. പ്രളയകാലത്ത്‌ ജനങ്ങളെ കരയിപ്പിക്കുന്ന 
ദേവന്‍ നമസ്കാരം. 5. കാലരുപിയായ ദേവന്‍ നമസ്കാരം. 
6. പ്രകൃതിയില്‍ മാറ്റമുണ്ടാക്കിത്തീര്‍ക്കുന്ന ദേവന്‌ 
നമസ്കാരം. 7. ബലത്തില്‍ മാറ്റമുണ്ടാക്കിത്തീര്‍ക്കുന്ന ദേവന്‍ 
നമസ്കാരം. 8. ശക്തിസ്വരൂപന്‍ നമസ്കാരം. 9. ശത്രുക്കളുടെ 
ശക്തി നശിപ്പിക്കുന്നവന്‌ നമസ്‌ കാരം. 10. എല്ലാ 
ഭൂതങ്ങളുടെയും അധിപതിയായ ദേവന്‍ നമസ്കാരം 11. ജീവി 
കളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവന്‍ നമസ്കാരം. 


P 


അനുവാകം പത്തൊന്‍പത്‌ 


1. അഘോരേഭ്യോ ഥ ഘോരേഭ്യോ 
ഘോരഘോരതരേഭ്യഃ 
സര്‍വൃതഃ ശര്‍വൃസര്‍വേഭ്യോ 
നമസ്തേ അസ്തു രുദ്രരുപേഭ്യഃ 
ശാന്തമായിട്ടുളളവനും പിന്നെ ഘോരങ്ങളായവയും 
ഏറ്റവും ഘോരതരവുമായ സകല രുദ്രങ്ങളോടും കൂടിയ 


അങ്ങേയ്ക്ക്‌ ഹേ, ശിവ, സദാശിവ, എല്ലായിടത്തും നമസ്കാ 
രം ഭവിക്കട്ടെ. 


അനുവാകം ഇരുപത്‌ 

1. തത്‌ പുരുഷായ വിദ്മഹേ വാസുദേവായ ധീമഹി 
തന്നോ രുദ്രഃ പ്രചോദയേത്‌ 
(തത്‌ പുരുഷനെന്ന്‌ (പരമാത്മാവ്‌) പ്രസിദ്ധനായ 


പുരുഷനെ ഞങ്ങള്‍ അറിയട്ടെ. വായുദേവനെ ഞങ്ങള്‍ 
ധ്യാനിക്കുന്നു. അതിനായി രുദ്രന്‍ ഞങ്ങളെ പ്രേരിപ്പിക്കട്ടെ. 


അനുവാകം ഇരുപത്തൊന്ന്‌ 
1. ഈശാനഃ സര്‍വ്വവിദ്യാനാമീശ്വരഃ 
സര്‍വ്വ ഭൂതാനാം 

ബ്രഹ്മാധിപതിര്‍്രഹ്മണോതിര്‍ബ്രഹ്മാ 

ശിവോ മേ അസ്തു സദാശിവോമ്‌ 

(സകല വിദ്യകളുടെയും നാഥനും സര്‍വഭൂതങ്ങളു 
ടെയും നിയന്താവും വേദത്തിന്റെ അധിപതിയും ബ്രഹ്മ 
ത്തിന്റെ അധിദേവനും ആയ പരമാത്മാവ്‌ എനിക്ക്‌ മംഗള 


കാരിയായി ശാന്തനായി ഭവിക്കട്ടെ. സദാശിവന്‍ ഓങ്കാരവാച്യ 
മായ ബ്രഹ്മമാകുന്നു. 


അനുവാകം ഇരുപത്തിരണ്ട്‌ 


1. നമോ ഹിരണ്യായ ബാഹവേ ഹിരണ്യവര്‍ണ്ണായ 
ഹിരണ്യരൂപായ ഹിരണ്യപതയേം ബികാപതയേ 
ഉമാപതയേ പശുപതായ നമഃ 
(സ്വര്‍ണ്ണാഭരണഭൂഷിതമായ കൈകള്‍ ചേര്‍ന്നവനും 

സ്വര്‍ണ്ണാനര്‍ഘങ്ങളായ വേദാക്ഷരങ്ങള്‍ക്ക്‌ ഉല്പത്തി 

സ്ഥാനവും സ്വര്‍ണ്ണരൂപനും (1) സമ്പത്തിന്റെ നാഥനും 
അംബികാനാഥനും ഉമാപതിയും സകല ജീവികളുടെയും 
നാഥനും ആയ സദാശിവന്‍ നമസ്കാരം. 


അനുവാകം ഇരുപത്തിമൂന്ന്‌ 
1. ളൃതം സത്യം പരം ബ്രഹ്മ പുരുഷം 
കൃഷ്ണ പിംഗളം 
ഉനര്‍ദ്ധവരേതം വിരുപാക്ഷം വിശ്വരുപായ 
വൈനമോ നമഃ 


(കൃതമായ സത്യവും (അത്യന്ത സത്യം) പരമായ ബ്രഹ്മവും 
കൃഷ്ണവര്‍ണ്ണത്തോടും പിംഗളവര്‍ണ്ണത്തോടും ചേര്‍ന്നതും 
ഉര്‍ധ്വരേതസ്സും (രേതസ്സിനെ ബ്രഹ്മരന്ധരത്തില്‍ ധരിക്കു 
ന്ന(വിരുപാക്ഷനും (ത്രിനേത്രന്‍) പുരുഷനും (പുരുഷരുപം 
ചേര്‍ന്നവനും വിശ്വരൂപനുമായ ദേവന്‌ വീണ്ടും വീണ്ടും 


നമസ്കാരം. 


അനുവാകം ഇരുപത്തിനാല്‌ 


11 സര്‍വ്വോ വൈ രുദ്ര തസ്മൈ രുദ്രായ നമോ 
അസ്തുപുരുഷോ 
വൈ രുദ്രഃ സന്മഹോ നമോ നമഃ വിശ്വം 
ഭൂതം ഭുവനം 
ചിത്രം ബഹുധാ ജാതം ജായമാനം ച 
യത്‌ സര്‍വ്വോ 


ഹ്യേഷ രുദ്രസ്തസ്മൈ രുദ്രായ നമോ അസ്തു 


(സകലതും രുദ്രനാകുന്നു. ആ രുദ്രന്‍ നമസ്കാരം 
ഭവിക്കട്ടെ. അന്തര്യാമിയായ ആത്മാവും സത്തായിട്ടുളളതും 
മഹാതേജസ്സും രുദ്രനാണ്‌. രുദ്രന്‌ നമസ്കാരം. പ്രപഞ്ചവും 
സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളും പല പ്രകാരത്തില്‍ ഉണ്ടായി 
ട്ടുളളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ വിചിത്രമായ 


ഭുവനമാകെ രുദ്രനാകുന്നു. ആ രുദ്രന്‍ നമസ്കാരം ഭവിക്കട്ടെ. 


അനുവാകം ഇരുപത്തിയഞ്ച്‌ 


1. ക്ഷുദ്രായ പ്രചേതസേ മീഡുഷ്ടമായ തവ്യസേ 
വോചേമ ശന്തമം ഹൃദേ സര്‍വ്വോഹ്യേഷ രുദ്ര- 


സ്തസ്മൈ രുദ്രായ നമോ അസ്തു 


(പ്രചേതസ്സും (വിശിഷ്ടജ്ഞാനയുക്തന്‍) മീഡിഷ്ഠവും 
(ആഗ്രഹങ്ങള്‍ സാധിപ്പിച്ചുകൊടുക്കുന്ന) തവ്യസ്സും 
(അതിശക്തിമാന്‍)ഹൃദനും (ഹൃദയത്തില്‍ സ്ഥതിചെയ്യുന്ന) 
കദ്രുദന്‍ (സ്തുര്‍ഹനായ രുദ്രന്‍) ശംതമമായ (മംഗളകരം) 
സ്തോത്രം ഞങ്ങള്‍ ഗാനം ചെയ്യുന്നു. ഇതെല്ലാം രുദ്രനാ 
കുന്നു. ആ രുദ്രന്‌ നമസ്‌കാരം ഭവിക്കട്ടെ. 


അനുവാകം ഇരുപത്തിയാറ്‌ 


1. യസ്യ വൈകങ്കത്യഗ്നിഹോത്ര ഹവണീ ഭവന്തി 


പ്രതിഷ്ഠിതാഃ പ്രത്യേവാസ്യാഹുത 


യസ്തിഷ്റന്തി 


അഥോ പ്രതിഷ്ഠിത്യൈ 


(യാതൊരുവന്റെ അഗ്നിഹോത്രയാഗത്തില്‍ ആജ്യം 
ഹോമിക്കുന്ന ഉപകരണം വൈയങ്കതക്‌ മരം കൊണ്ടുണ്ടാക്കി 
യതാണോ ഇവന്‍ ആഹുതികള്‍ പ്രത്യേകം തന്നെ പ്രതിഷ്ഠിത 
ങ്ങളായി സ്ഥതിചെയ്യുന്നു. പിന്നീട്‌ പ്രതിഷ്ഠിതിക്ക്‌ (ചിത്ത 


ശുദ്ധി ദ്വാരാ തത്വജ്ഞാനം നേടല്‍) ഭവിക്കുന്നു. 


അനുവാകം ഇരുപത്തിയേഴ്‌ 
1. കൃണുഷ്വാ പാജ ഇതി പഞ്ച 


കൃണുഷ്വാ പാജ എന്നു തുടങ്ങുന്ന അഞ്ചുമന്ത്രങ്ങള്‍ 
ജ്ഞാനാര്‍ജനത്തിലെ വിഘ്നങ്ങള്‍ പരിഹരിക്കാനും ശത്രു 
സംഹാരത്തിനും പറ്റിയവയാണ്‌ എന്ന്‌ സൂചന നല്‍കുന്നു. 


അനുവാകം ഇരുപത്തിയെട്ട്‌ 


1. അദിതിര്‍ദേവാ ഗന്ധര്‍വ്വാ മനുഷ്യാഃ പീത- 


രോ സുരാസ്തേഷാം സര്‍വ്വഭൂതാനാം 
മാതാ മേദി- 


നീ മഹതീ മഹീ സാവിത്രീ ഗായത്രീ ജഗത്യു 
ര്‍വ്വി പൃഥ്വി ബഹുലാ വിശ്വാ, ഭൂതാ കതമാ- 


കായാ സാ സത്യേത്യമൃതേതി വസിഷ്ഠഃ 


(അദിതി (ഭൂമി) ദേവന്മാര്‍, ഗന്ധര്‍വന്മാര്‍, മനുഷ്യന്മാര്‍, 
പിതൃക്കള്‍, അസുരന്മാര്‍, ആ സര്‍വഭൂതങ്ങളുടെയും 
മാതാവും മേദിനിയുമായി മഹത്തായി പൂജനീയമായി 
സവിതാവിനെ സംബന്ധിക്കുന്നതായി സ്തുതിക്കുന്ന വരെ 
രക്ഷിക്കുന്നവളായി, എല്ലാറ്റിനും ആ(്രയഭൂതനായി, 
ധാന്യങ്ങളാല്‍ സമൃദ്ധിചേര്‍ന്നതായി, വിശാലമായി ധാന്യസ 
മൃദ്ധയായി പഞ്ചഭൂതാത്മികയായി സുഖസ്വരൂപിണിയായി, 
ഭൂതങ്ങളുടെ ശരീരമായി, നിലകൊളളുന്നവളായി, സത്യസ്വ 
രൂപിണിയായി, മരണമില്ലാത്തവളായി അവള്‍ പ്രശോഭിക്കു 
ന്നുവെന്ന്‌ വസിഷ്ഠന്‍ പറഞ്ഞു. 


അനുവാകം ഇരുപത്തിയൊന്‍പത്‌ 


1. ആപോ വാ ഇടം സര്‍വ്വം വിശ്വാഭുതാന്യാ 
പഃ പ്രാണാ വാ ആപഃ പശവ ആപോന്ന 
മാപോ മൃതമാപഃ സ്രമാഡാപേ, വിരാഡാപഃ 
സ്വരാഡാപഞ്ഛന്ദാംസ്യാപോ ജ്യോതീംഷ്യാ 
പോ യജ്ജംഷ്യാപഃ സത്യമാപഃ സര്‍വ്വാ 


ദേവതാ ആപോ ഭൂര്‍ഭുവഃ സ്വരാപ ഓം 


ഇതെല്ലാം വെളളം തന്നെയാകുന്നു. എല്ലാ ഭൂതങ്ങളും 
വെള്ളമാണ്‌. പ്രാണങ്ങളും വെള്ളമാണ്‌. മൃഗങ്ങളും വെളള 
മാണ്‌. അന്നം വെള്ളമാണ്‌, അമൃതം വെള്ളമാണ്‌. ഹിരണ്യ 
ഗര്‍ഭന്‍ വെള്ളമാണ്‌. പ്രപഞ്ചപുരുഷന്‍ ജലമാണ്‌. അവ്യാക്യ 
തമായ ഈശ്വരനും വെള്ളമാണ്‌. ഗായ്രത്യാദി ഛന്ദസ്സുകള്‍ 
വെള്ളമാണ്‌. ജ്യോതിസ്സുകള്‍ വെള്ളമാണ്‌. സത്യം വെളളമാ 
ണ്‌. സര്‍വദേവതകളും വെള്ളമാണ്‌. ഭൂലോകം, ഭൂവര്‍ലോകം, 
സ്വര്‍ലോകം, ഈ മൂന്നു ലോകങ്ങളെ ജലമാണ്‌. ഓങ്കാരവാ 
ച്യമായ വെളളം തന്നെയാണ്‌ സകലതും. 


അനുവാകം മുപ്പത്‌ 


1. ആഃ പുനന്തു പൃഥ്വിവീം പൃഥ്വിവീം പൂതാ 
പുനാതു മാം 


K 


പുനന്തു ്രഹ്മണസപ്തിര്‍ ബ്രഹ്മപൂതാ 
പുനാതുമാം 


സര്‍വ്വം പുനന്തു മാമാപോ സതാം ച 
യദുച്ഛിഷ്ടമഭോജ്യം യദ്വാ ദുശ്ചരിതം മമ 


പ്രതിഗ്രാഹഃ സ്വാഹാ 


(ജലം ഭൂനിര്‍മ്മിതമായ ഈ ദേഹത്തെ ശുദ്ധമാക്കട്ടെ. 
ശുദ്ധീകരിക്കപ്പെട്ട ദേഹം എന്നെ ശുദ്ധമാകട്ടെ. യാതൊരു 
ഉച്ഛിഷ്ടമോ അഭോജ്യമോ എന്റെ ദുഷ്പ്രവൃത്തികൊണ്ടുളള 
പാപമോ ദുഷ്ടന്മാരില്‍ നിന്ന്‌ ഞാന്‍ ദാഹം സ്വീകരിച്ചിട്ടു 
ണ്ടെങ്കില്‍ അതൊക്കെയും ജലം എന്നെ ശുദ്ധമാക്കിത്തീര്‍ 
ക്കട്ടെ. 


അനുവാകം മുപ്പത്തിഒന്ന്‌ 


1. അഗ്നിശ്ച മാ മന്യുശ്ച മന്യുപതയശ്ച 
മന്യുകൃതേഭ്യഃ 
പാപേഭ്യോ രക്ഷന്താം യദഹ്നാ പാപമകാര്‍ഷം, 
മനസാ 


വാചാ ഹസ്താഭ്യാം പദ്ഭ്യാമുദരേണ 
ശിശ്നാ, അഹ- 


സ്തദവലുന്തു, യത്‌ കിഞ്ചദുരിതം മയി ഇദമഹം 


മാമൃതയോനന സത്യേ ജ്യോതിഷി 
ജൂഹോമി സ്വാഹാ 


അഗ്നിയും മന്യുവും മനുപതികളായ ദേവന്മാരും എന്നെ 
കോപം കൊണ്ട്‌ ചെയ്യപ്പെട്ട പാപങ്ങളില്‍ നിന്ന്‌ രക്ഷിക്കു 
മാറാകട്ടെ. പകല്‍ മനസ്സുകൊണ്ട്‌, വാക്കുകൊണ്ട്‌, കൈകള്‍ 
കൊണ്ട്‌, കാലുകള്‍കൊണ്ട്‌, വയറുകൊണ്ട്‌, ലിംഗം കൊണ്ട്‌, 
യാതൊരു പാപം ചെയ്തോ അതിനെ അഹരഭിമാനിദേവത 
നശിപ്പിക്കട്ടെ. മാത്രമല്ല എന്നതില്‍ എന്തൊരു പാപമുണ്ടോ 
അതെല്ലാം ഞാന്‍ അമൃതകാരണമായ സത്യപ്രകാശത്തില്‍ 
ഹോമിക്കുന്നു. സ്വാഹാ 


അനുവാകം മുപ്പത്തിരണ്ട്‌ 

1. സൂരൃശ്ച മാ മനയുശ്ച മന്യുപതശ്ച 
മന്യുകൃതേഭ്യഃ 

യദ്രാത്രിയാ 

പാപമകാര്‍ഷംമനസാ 


പാപേഭ്യാം രക്ഷന്താം 


വാചാ ഹസ്താഭ്യാം പദ്ഭ്യാമുദരേണ ശിശ്നാ 
രാ്രിസ്തദവലു 


മ്പതു യത്‌ കിഞ്ച ദുരിതം മയി ഇദമഹം 
മാമമൃതയോ 


ന സൂര്യോ ജ്യോതിഷി ജുഹോമി, സ്വാഹാ 

(സൂര്യനും മന്യുവും മന്യുപതികളും മന്യുകൃതങ്ങളായ 
പാപങ്ങളില്‍ നിന്ന്‌ എന്നെ രക്ഷിക്കട്ടെ. രാത്രിയില്‍ ഞാന്‍ 
എന്തു പാപം ചെയ്തോ, മനസ്സുകൊണ്ടോ ലിംഗംകൊണ്ടോ 


1 


അതെല്ലാം രാത്രി നശിപ്പിക്കുമാറാകട്ടെ. ഞാന്‍ എന്തെല്ലാം 
പാപം ചെയ്തിട്ടുണ്ടോ അതൊക്കെ അമൃതയോനിയായി 
സൂര്യനായ ജ്യോതിസ്സില്‍ ഞാന്‍ ഹോമിക്കുകയാണ്‌. സ്വാഹാ 


അനുവാകം മുപ്പത്തിമൂന്ന്‌ 


1. ഓമിത്യേകാക്ഷരം ബ്രഹ്മ. അഗ്നിര്‍ദേവതാ ബ്രഹ്മ 
ഇത്യാര്‍ഷം. ഗായ്രതം ഛന്ദം പരമാത്മ സരൂപം 
സായൂജ്യം വിനിയോഗം 


(ഓം എന്ന ഏകാക്ഷരം ബ്രഹ്മമാകുന്നു. അഗ്നിദേവതാ 
യാണ്‌ ബ്രഹ്മമാണ്‌. ഴൂഷി ഗായ്രതി ഛന്ദസ്സാകുന്നു. പരമാ 
ത്മാവ്‌ വിശ്വമാകുന്ന രൂപത്തോടു കൂടിയതാണ്‌. ഈശ്വര 
നുമായി ഏകീഭാവം പ്രാപിക്കുകയാണ്‌ ഉപയോഗം. 


അനുവാകം മുപ്പത്തിനാല്‌ 


1 ആയാതു വരദാ ദേവീ അക്ഷരം ബ്രഹ്മസംഹിതം 


ഗായത്രീ ഛന്ദസാം മാതേദം ബ്രഹ്മ ജൂഷസ്വ നഃ 


(വരങ്ങള്‍ ദാനം ചെയ്യുന്ന ദേവിയായ ഗായ്രതി നാശമില്ലാ 
ത്തതും വേദസമ്മതവും ബ്രഹ്മതത്വം സ്വരൂപിണിയുമാണ്‌. 
അത്‌ ബ്രഹ്മതത്വം സ്വരൂപിണിയുമാണ്‌. അത്‌ ബ്രഹ്മതത്വം 
ഉപദേശിക്കുന്നതിനായി വരട്ടെ. ഛന്ദസ്സുകളുടെ മാതാവായ 
ഗായത്രി ഈ ബ്രഹ്മതത്വത്തെ ഞങ്ങള്‍ക്ക്‌ പഠിപ്പിക്കുമാറാ 
കട്ടെ. 

2. യദഹ്നാത്‌ കുരുതേ പാപം തദഹ്നാത്‌ 
പ്രതിമുച്യതേ 


യദ്രാത്രിയാത്‌ കുരുതേ പാപം ത്രദാത്രിയാത്‌ 
പ്രതിമുച്യ 


തേ സര്‍വ്വവര്‍ണ്ണേ മഹാദേവി സന്ധ്യാവിദ്യേ 
സരസ്വതി 


(സകല അക്ഷരങ്ങള്‍ക്കും മൂലമായിട്ടുളള പ്രകാശസ്വരു 
പിണി സന്ധ്യകളില്‍ അറിയപ്പെടുന്നവളെ, സരസ്വതി, പകല്‍ 
സമയത്ത്‌ ഏതൊരു പാപം ചെയ്യുന്നു അത്‌ പകല്‍ തന്നെ 
നശിക്കട്ടെ. രാത്രിയില്‍ യാതൊരു പാപം ചെയ്യപ്പെടുന്നു അത്‌ 
രാത്രി തന്നെ നശിക്കുമാറാകട്ടെ. 


അനുവാകം മുപ്പത്തിഅഞ്ച്‌ 


1. ഓജോസി, സഹോസി, ബലമസി, ഭ്രജോസി, 


ദേവാനാം ധാമാനാമസി, വിശ്വമസി 
വിശ്വായുഃ സര്‍വ്വ 


മസി സര്‍വ്വായുരഭിഭൂരോം, ഗായത്രീമാവാ 
ഹയാമി, സാവി 


ത്രീമാവാഹയാമി, സരസ്വതീമാവാഹയാമി, 
ഛന്ദര്‍ഷീ 


നാവാഹയാമി, ശ്രിയമാവാഹയാമി, ഗായത്രിയാഃ 


ഗായത്രീ ഛന്ദോ വിശ്വാമിത്ര ഭൂഷീഃ സവിതാ 
ദേവതാ 


ഗ്നിര്‍മുഖം ബ്രഹ്മാശിരോ വിഷ്ണുര്‍ഹൃദയഃ 
രുദ്രഃ ശി 

പൃഥ്വിവീ യോനീഃ പ്രാണാപാനവ്യോനോദാ 
നസമാനാ 


സ്രപാണാ ശ്വേതവര്‍ണ്ണാ സാഖ്യായനസ 
ഗോത്രോഗായത്രീ 


ചതുര്‍വ്വിംശത്യക്ഷരാ ത്രി പദാഷട്കുക്ഷിഃപഞ്ച 
ശീര്‍ഷോ 


പനയനേ വിനിയോഗഃ 


(അല്ലയോ ഗായത്രീ, നീ ഓജസ്സാകുന്നു, ധൈര്യമാകു 
ന്നു, ബലമാകുന്നു, അചേതന ജഗത്താകുന്നു, വിശ്വത്തിന്റെ 
നിലനില്പാകുന്നു, എല്ലാമാകുന്നു, സകലരടെയും ആയുസ്സാ 
കുന്നു, ശര്രുനാശകമാകുന്നു. ഞാന്‍ ഗായത്രിയെ ആവാഹി 
ക്കുന്നു. സാവിത്രിയെ ആവാഹിക്കുന്നു. സരസ്വതിയെ 
ആവാഹിക്കുന്നു. ഛന്ദസ്സുകളുടെയും ഴൃഷികളെയും 
ആരാധിക്കുന്നു. ലക്ഷ്മിയെ ആവാഹിക്കുന്നു. ഗായ്രതിയുടെ 
ഛന്ദസ്സ്‌ ഗായത്രിയാണ്‌. വിശ്വാമി്രനാണ്‌ ജുഷി. സവിതാ 
വാണ്‌ ദേവത. അഗ്നിയാണ്‌ മുഖം; ബ്രഹ്മാവ്‌ ശിരസ്സ്‌, വിഷ്ണു 
ഹൃദയം; രുദ്രന്‍ ശിഖ; പൃഥിവിയോനി; പ്രാണന്‍ അപാനന്‍, 
വ്യാനന്‍, ഉദാനന്‍, സമാനന്‍, എന്ന പ്രഞ്ചാണങ്ങള്‍, 
പ്രാണവായുക്കളാണ്‌, വെളുത്ത നിറമുളളവയാണ്‌, സാംഖ്യ 
ന്മാര്‍ക്ക്‌ ആശ്രയമായ പരമാത്മാവിന്റെ ഹോത്രമാണ്‌, ഗായ 
ത്രിക്ക്‌ ഇരുപത്തിനാല്‍ അക്ഷരമാണ്‌. മൂന്നു പാദങ്ങളാണ്‌, 
അത്‌ ആറു കോശങ്ങള്‍ ചേര്‍ന്നതാണ്‌; അഞ്ച്‌ ശിരസ്സുള്ള 
താണ; ഉപനയനത്തിലാണ്‌ അതിന്റെ ഉപയോഗം. 


2. ഓം ഭൂഃ ഓം ഭുവഃ ഓം സുവഃ ഓം മഹഃ 
ഓം ജനഃ ഓംതപഃ ഓം സത്യം ഓം 
തത്‌ സവിതൂര്‍ വരേണ്യം ഭര്‍ഗ്ഗോദേവസ്യ ധീമഹി 
ധിയോ യോ നഃ പ്രചോദയാത്‌ ഓമാപോ 
ജ്യോതി രസോ മൃതം ത്രഹ്മ ഭൂര്‍ഭുവഃ സ്വരോം. 


(ഓം ഭൂലോകം, ഭുവര്‍ലോകം, സുകൃതികള്‍ താമസി 
ക്കുന്ന സുവര്‍ലോകം, മഹത്വമേറിയ മഹര്‍ലോകം, കല്പാന്ത 
രത്തില്‍ ലയിച്ചുപോകുന്ന ജനങ്ങള്‍ അടുത്ത കല്പത്തില്‍ 
ആദ്യം ചെയ്യുന്ന തപോലോകം സത്യനിഷ്ഠന്മാര്‍ക്ക്‌ ആശ്ര 
യമായ സത്യലോകം ഇവയെ സംബന്ധിക്കുന്ന വ്യാഹൃതി. 
പ്രകാശരൂപമായ സവിതാവിന്റെ വരേണ്യമായ (ശ്രേഷ്ഠം) 
ഭര്‍ഗ്ഗം (തേജസ്സ്‌) ഞങ്ങള്‍ ധ്യാനിക്കുന്ന യാതൊരുവന്റെ 
ഞങ്ങളുടെ ബുദ്ധിയെ പ്രേരിപ്പിക്കട്ടെ. പൃഥിവിയിലെ ജലം, 
ആദിത്യനിലെ പ്രകാശം, രസം, അമൃതം, എല്ലാം ്രഹ്മ 
മാകുന്നു. ഭൂഃ ഭുവഃ സുവഃ ഓം മൂന്നു മഹാവ്യാഹൃതികളും 
ബ്രഹ്മമാകുന്നു. 


അനുവാകം മുപ്പത്തിയാറ്‌ 
1. ഉത്തമേ ശിഖരേ ദേവി 


ബ്രാഹ്മണേഭ്യോ ഭ്യനുഞ്ജാതാ 


ഗച്ഛ ദേവി യഥാസുഖം 


ഇത്‌ ക്രിയകളുടെ അവസാനത്തില്‍ വിസര്‍ജ്ജനം 
ചെയ്യുന്ന സമയത്ത്‌ ചൊല്ലുന്ന മന്ത്രമാണ്‌. ദേവിയായഗായ്രതി 
ബ്രാഹ്മണര്‍ക്കായി വീണ്ടും വീണ്ടും വരുവാന്‍ സമ്മതിക്ക 
പ്പെട്ടവളായി ഉത്കൃഷ്ടമായ കൊടുമുടിയില്‍, ഭൂമിയില്‍, 
പര്‍വതശിരസ്സില്‍, ജനിച്ചവളായ ദേവി യഥാസുഖം ഗമിച്ചാ 
ലും. 


2. സ്തുതോ മാ വരദാ വേദമാതാ 
പ്രചോദയന്തീ പവനേ ദ്വിജാതാ 
ആയുഃ പൃഥിവ്യാം ദ്രവിണം (്രഹ്മവര്‍ച്ചസം 


മഹ്യം ദത്വാ ര്രജാതും ബ്രഹ്മലോകം 


(എന്നാല്‍ സ്തുതിക്കപ്പെട്ടവളും വരം ദാനം ചെയ്യുന്ന 
വളും വേദജനനിയം വായുവിനെപ്പോലെ പ്രചോദനമരുളുന്ന 
വളും രണ്ടുസ്ഥലത്തു ജനിച്ചവളുമായ ദേവി, ഭൂമിയില്‍ 
എനിക്ക്‌ ആയുസ്സും ധനവും വേദപഠനം കൊണ്ടുളള തേജ 
സ്സും നല്കി വിശിഷ്ടമായ ബ്രഹ്മലോകത്തിലേക്ക്‌ പോയാ 
ലും. 


അനുവാകം മുപ്പത്തി ഏഴ്‌ 

1. ഘ്ൃണിഃ സൂര്യ ആദിത്യോ ന പ്രഭാ 
വാത്യക്ഷരം മധു ക്ഷരന്തി രുഗ്രസം സത്യം 
വൈ തദ്രസമാപോ ജ്യോതീ രസോ മൃതം 


ബ്രഹ്മ ഭൂര്‍ ഭുവഃ സുവരോമ്‌ 


ഘ്യണി (പ്രകാശദാതാ) സൂര്യന്‍ (ഓജസ്സുനല്‍കുന്നവന്‍) 
ആദിത്യന്‍ പ്രളയഘട്ടത്തില്‍ വിശ്വം തന്നിലടക്കുന്നവന്‍, 
അക്ഷരന്‍ (നാശഹീനന്‍) സ്വന്തം പ്രഭയെപ്പോലെ സഞ്ചരി 
ക്കുന്നു. അതിന്റെ ജലം തേന്‍ പോലെ മധുരമായി ഒഴുകു 
ന്നു. അതിന്റെ രസം സത്യം തന്നെയാണ്‌. ജലം, പ്രകാശം, 
രസസ്വരൂപം, അമൃതസ്വരൂപം ഇങ്ങനെയുള്ളതാണ്‌ ബ്രഹ്മം 
ഭൂഃ ഭുവഃ ഓം ഈ മൂന്നുവ്യാഹൃതികളും ഓങ്കാരവാച്യമായ 
ബ്രഹ്മം തന്നെ. 


അനുവാകം മുപ്പത്തിയെട്ട്‌ 


ബ്രഹ്മതു മാം മധുമേതു മാം സ്രഹ്മമേവ 


മധുമേതു മാം യാസ്തേ സോമപ്രജാ 
വത്സോ ഭി 


സോ അഹം ദുഃസ്വപ്നേഹന്‍ ദുരുഷ്‌ ഷഹ 


യാസ്തേ സോമ പ്രാണാസ്താന്‍ ജുഹോമി 


(ബ്രഹ്മം എന്നെ പ്രാപിക്കട്ടെ. പരമാനന്ദം എന്നെ പ്രാപി 
ക്കട്ടെ. ര്രഹ്മം തന്നെയാകുന്ന പരമാനന്ദം എന്നെ പ്രാപിക്ക 
ട്ടെ. സോമ (ഉമാസഹിതനായി ശിവ) യാതൊരു അങ്ങയുടെ 
പ്രജകള്‍ അവരെ സംബന്ധിച്ച്‌ ആ ഞാന്‍ കുട്ടിയാകുന്നു. 
ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്ന ദേവാ, ദുഃഖങ്ങള്‍ 
നശിപ്പിച്ചാലും ഹേ ദേവാ, അങ്ങയുടെ യാതൊരു പ്രാണങ്ങള്‍ 
അവയെ ഞാന്‍ അങ്ങയില്‍ ഹോമിക്കുന്നു. 


K 


2. ത്രിസുപര്‍ണ്ണമയാചിതം ബ്രാഹ്മണായ ദദ്യാത്‌ 


ബ്രഹ്മഹത്യാം വാ ഏതേ ഘ്നന്തി യേ 
ബ്രാഹ്മണാ 


സ്ത്രിസുപര്‍ണ്ണം പങ്ക്തിം പുനന്തി ഓം 

(യാചിക്കാതെ തന്നെ ത്രിസുവര്‍ണ്ണമന്ത്രം ബ്രാഹ്മണന്‍ 
ദാനം ചെയ്യണം. ഈ മന്ത്രം ജപിക്കുന്നവര്‍ ബ്രഹ്മഹത്യാ 
പാപത്തെക്കുടി നശിപ്പിക്കുന്നു. ഏതൊരു ബ്രാഹ്മണര്‍ ത്രിസു 


വര്‍ണ്ണ മന്ത്രം ജപിക്കുന്നു, അവന്‍ സോമയാഗം ചെയ്തഫലം 
നേടുന്നു. ആയിരംവരെ ജലങ്ങളെയും ശുദ്ധീകരിക്കുന്നു.) 


അനുവാകം മുപ്പത്തിഒന്‍പത്‌ 


1. ബ്രഹ്മ മേധയാ മധു മേധയ, ്രഹ്മമേവ 
മധു മേധയാ 


Zs അദ്യാനോ ദേവ സവിതഃ 
്രജാവത്സാവീഃസനഭഗം 


പരാ ദുഃഷ്വഗ്നിയും സുവ 


(ബ്രഹ്മം ബുദ്ധിശക്തികൊണ്ട്‌ പ്രാപിക്കപ്പെടുന്നു. മധു 
(പരമാനന്ദം) മേധകൊണ്ട്‌ പ്രാപിക്കപ്പെടുന്നു. സവിതാ വായ 
ദേവ, ഇന്ന്‌ ഞങ്ങള്‍ക്കു പുത്രത്രാദികളോടു കൂടിയ 
സൌഭാഗ്യം തന്നാലും, ദുഃസ്വപ്നം നശിപ്പിച്ചാലും, 

3. വിശ്വാനി ദേവ സവിതുര്‍ദുരതാനി പരാസുവ 
യദ്ഭദ്രം തന്മ ആസുവ 

(സവിതൃദേവ എല്ലാ ദുരിതങ്ങളും നശിപ്പിക്കുക, 
യാതൊന്നാണോ നമ്യായിട്ടുളളത്‌ അതിനെ എനിക്ക്‌ തന്നാലും) 
4. മധുവാതാ ജതായതേ മധു ക്ഷരന്തി സിന്ധവഃ 


മാധ്വീര്‍നഃ സന്ത്വോഷധീഃ 


(പരമസത്യം പ്രാപിക്കാനാഗ്രഹിക്കുന്നവന്‍ വായുക്കള്‍ 
ആനന്ദകരങ്ങളാകുന്നു. നദികള്‍ ആനന്ദകരമായി ഒഴുകുന്നു. 
നമുക്ക്‌ ഓഷധികള്‍ ആനന്ദമയങ്ങളായി ഭവിക്കട്ടെ.) 

5. നധുനക്തമുതോഷസി മധുമത്പാര്‍ത്ഥിവം രജഃ 
മധുദ്യരസ്തു ന ഃ പിതാ 


(രാത്രിയിലും പ്രഭാതത്തിലും ആനന്ദം ഭവിക്കട്ടെ 
ഭൂമിയിലുളള പൊടിയും ആനന്ദദായകമാകട്ടെ. പിതാവായ 
ദ്യോവ്‌ നമുക്ക്‌ ആനന്ദം നല്‍കട്ടെ.) 


6. മധുമാന്നോ വനസ്പതിര്‍മധുമാന്‍ 
അസ്തു സൂര്യഃ 
മാധ്വീര്‍ഗാവോ ഭവന്തു നഃ 
(വൃക്ഷം നമുക്ക്‌ ആനന്ദകരമായിത്തീരട്ടെ. സൂര്യന്‍ 
ആനന്ദകരനാകട്ടെ. ഗോക്കള്‍ ആനന്ദദായികളാകട്ടെ. 
1. യാം മേധാം ദേവഗണാഃ പിതശ്ചാപാസതേ 


തയാ മാമദ്യ മേധയാഗ്നേ മേധാവിനം 
കുരു സ്വാഹാ 


P 


ME 


(യാതൊരു ബുദ്ധിയെ ദേവന്മാരും പിതൃക്കളും ഉപസി 
ക്കുന്നു. അഗ്നിദേവ എന്നെ ആ ബുദ്ധിയോടു ചേര്‍ക്കുക. 
എന്നെ ബുദ്ധിമാനാക്കുക.) 


2. മേധാം മേ വരുണാ ദദാതു മേധാമഗ്നിഃ 
പ്രജാപതിഃ 


മേധാമിന്ദ്രശ്ച വായുശ്ച മേധാം ധാതാ ദദാതു 
മേ സ്വാഹാ 


വരുണനും പ്രജാപതിരൂപനുമായ അഗ്നിയും ഇന്ദ്രനും 
വായുവും പ്രഹ്മാവും എനിക്ക്‌ ബുദ്ധിനല്‍കുമാറാകട്ടെ. 
സ്വാഹ 


3. ത്വം നോ മേധേ പ്രഥമാ ഗോഭിരശ്വേഭിരാഗഹി 


ത്വം സൂര്യസ്യ രശ്മിസ്ത്വം നോ അസി 
യജ്ഞിയാ 


അല്ലയോ മേധദേവതേ, ആദ്യം ഞങ്ങള്‍ക്ക്‌ ഗോക്കളും 
കുതിരകളും ഉണ്ടാകാനനുഗ്രഹിക്കുക. സൂര്യരശ്മികളാല്‍ 
ഞങ്ങള്‍ക്കു യാഗം നടത്താന്‍ സഹായകമായിത്തീരുക. 


4. മേധാമഹം പ്രഥമാം ബ്രഹ്ണ്വതീം ബ്രഹ്മജുതാ 
മൃഷ്ടുതാം 


പ്രപീതാം ബ്രഹ്മചാരിഭിര്‍ദേവനാമവനേ ഹുവേ 


(ആദ്യം (്രഹ്മത്തില്‍ നിന്ന്‌ ഉണ്ടായവളും ബ്രഹ്മത്താല്‍ 
വളര്‍ത്തപ്പെട്ടവളും മഹര്‍ഷിയാല്‍ സ്തുതയും സര്‍വവ്യാ 
പിനിയും ആയ മേധാദേവിയെ ഞാന്‍ ആഹ്വാനം ചെയ്യുന്നു. 
ബ്രഹ്മചാരികളായ ദേവകാര്യ നിര്‍വഹണത്തിന്‌ ഞാന്‍ 
ശക്തനാകട്ടെ. 


5. യാം മേധാമൃഭവോ വിദുര്യാംയ്യാം 
മേധാമസൂരാ വിദുഃ 


ജൂഷയോ ഭ്രദാം മേധാം യാം വിദുസ്താം മയ്യാ 
വേശവിനോ വിദുഃ 


(ജൂതുക്കള്‍, ദേവന്മാര്‍, അസുരന്മാര്‍, ജൂഷികള്‍ ഇവര്‍ 
അനുഭവിക്കുന്ന ബുദ്ധിശക്തി എന്നില്‍ ആവേശിപ്പിക്കുക.) 


6. യാമൃഷയോ ഭൂതകൃതോ മേധാം 
മേധാവിനോ വിദുഃ 


തയാ മാമദ്യ മേധയാഗ്നേ മേധാവിനും കൃണു 


(ഭൂതങ്ങളെ നിര്‍മ്മിക്കുന്നവരും ബുദ്ധിമാന്മാരുമായ 
മുനിമാര്‍ യാതൊരു മേധാദേവിയെ അറിയുന്നു, അഗ്നി ദേവ, 
ആ ബുദ്ധി എന്നില്‍ ആവേശിപ്പിക്കുക എന്നെ ബുദ്ധിമാനാ 
ക്കുക.) 


7. മേധാം സായം മേധാം പ്രാതര്‍മ്മേധാം 
മാധ്യന്ദിനം പരി 


മേധാം സൂര്യസ്യ്യ രശ്മിഭിര്‍ 
വചസാവേശയാ മഹേ 


സായം കാലത്തിലും പ്രഭാതത്തിലും ഉച്ചയ്ക്കും ആ 
മേധ എന്നിലുണ്ടാവട്ടെ. സൂര്യരശ്മികളാല്‍ ഞങ്ങള്‍ക്ക്‌ 
അതിന്‌ ശക്തിയുണ്ടാകട്ടെ. 


അനുവാകം നാല്പത്‌ 
1. ബ്രഹ്മമേധവാ മധുമേധവാ ബ്രഹ്മവേമധു മേധവാ 


ബ്രഹ്മം ബുദ്ധിശക്തിയാല്‍ പ്രാപിക്കപ്പെടുന്നു. പരമ 
മായ ആനന്ദം ബുദ്ധിശക്തികൊണ്ട്‌ ലഭിക്കുന്നു. ്രഹ്മം 
തന്നെയാണ്‌ മധു (പരമാനന്ദം) അത്‌ ബുദ്ധിശക്തികൊണ്ട്‌ 
്രാപിക്കപ്പെടുന്നു. 


2. ബ്രഹ്മാ ദേവാനാം പദവീഃ കവീനാമൃഷിര്‍ 
വിപ്രാണാം മഹിഷോ മൃഗാണാം ശ്യേനോ 
ഗൃധ്രാണാം സ്വധിതിര്‍ വനാനാം സോമം 


പവിത്രമത്യേതിരേഭം 


ദേവന്മാരുടെ മദ്ധൃത്തില്‍ (ബഹ്മവും കവികളുടെ 
മധ്യത്തില്‍ പദവാകൃപ്രമാണജ്ഞനും ബുദ്ധിമാന്മാരുടെ 
മധ്യത്തില്‍ ജുഷിയും മൃഗങ്ങളുടെ മദ്ധ്യത്തില്‍ പോത്തും 
കഴുകന്മാരുടെ മദ്ധ്യത്തില്‍ പരുന്തും ആയുധങ്ങളുടെ 
മധ്യത്തില്‍ പരശുവും യാഗങ്ങളുടെ മദ്ധ്യത്തില്‍ സോമയാ 
ഗവും പരിശുദ്ധമായി ശബ്ദിക്കുന്നതായി സകലതിനെയും 
അതിശയിക്കുന്നു. 


3. ഹംസഃശുചിഷദ്വസുരന്തരിക്ഷസദ്ഹോതാ 
വേദിഷതഥിര്‍ദുരോണസത്‌ നൃഷസദ്‌ വര 
സദൃതസത്വ്യോമസദബ്ജാ ഗോജാ ടുൃതജാ 


അദ്രിജാ ഭൂതം ബൃഹത്‌ 


അവന്‍ ആകാശത്തില്‍ പ്രശോഭിക്കുന്ന സൂര്യനും, 
അന്തരീക്ഷത്തില്‍ കഴിയുന്നവായുവും, ഭൂമിയിലുളള 
അഗ്നിയും, കുടങ്ങളിലുളള സോമരസവും മനുഷ്യരില്‍ 
കുടികൊളളുന്നവനും, ദേവന്മാരില്‍ വര്‍ത്തിക്കുന്നവനും, 
യാഗങ്ങളില്‍ ചേര്‍ന്നവനും ആകാശത്തില്‍ ഉള്ളവനും 
വെളളത്തില്‍ ജനിച്ചവനും, ഭൂമിയില്‍ പിറന്നവനും യാഗ 
ത്തില്‍ നിന്ന്‌ ഉദ്ഭൂതമായവനും പര്‍വതങ്ങളില്‍ ജനിച്ചവനും 


സത്യവും മഹത്തുമാകുന്നു. 
4. ജുചേ ത്വാം രുചേ ത്വാ സമിത്‌ സ്രവന്തി 


സരിതോ ന ധേനാഃ അന്തിര്‍ഹൃദാ മനസാ 


പൂയമാനാഃ ഘൃതസ്യ ധാരാം അഭിചാകശീമി 


ജഗ്വേദാദികളുടെ ജ്ഞാനത്തിന്‌ അങ്ങയെ ജുഗ്വേദ 
രൂപിയായി സങ്കല്പിച്ച്‌ ചമതകളെ ഞാന്‍ അഗ്നിയില്‍ ഹോമി 
ക്കുന്നു. ഹൃദയത്തിന്റെ അന്തര്‍ഭാഗത്തു നിന്ന്‌ മനസാ ഹോമി 
ക്കപ്പെട്ട ശുദ്ധീകരിച്ച നെയ്യിന്റെ ധാരകള്‍ വലിയ നദികളെ 
പ്പെലെ ഒഴുകുന്നു. എനിക്ക്‌ ജ്ഞാനം കൊണ്ട്‌ പ്രകാശി 
ക്കാന്‍ കഴിയട്ടെ. 


2 


5. ഹിരണ്യയോ വേതസോ മധ്യ ആസാം 


തസ്മിന്‍ സുപര്‍ണ്ണോ മധുകൃത്‌ 
കുലായീ ഭജന്നാസ്തേ 


മധുദേവതാഭ്യട തസ്യാസതേ 


ഹരയഃ സപ്തതീരേ 
സ്വധാം ദുഹാനാ അമൃതസ്യ ധാരാം 


ആ ആഹവനീയാഗനിയില്‍ ഈ ഘൃതധാരകളുടെ 
മധ്യത്തില്‍ പ്രകാശമാനനും ധനവാനും കര്‍മ്മഫലദാതാവും 
മനുഷ്യ ഹൃദയമാകുന്ന കൂടുകളില്‍ കഴിയുന്നവനുമായ 
ശ്രിസുവര്‍ണ്ണമന്ത്രങ്ങളാല്‍ സ്തുതിക്കപ്പെടുന്ന പരമാത്മാവ്‌ 
ദേവതകള്‍ക്ക്‌ മധു (അമൃത്‌) വിഭജിച്ചു കൊണ്ട്‌ നിലകൊളളു 
ന്നു. അവന്റെ സമീപം അമൃതധാരയെ ഹവിസ്സായി 
ഹോമിക്കുന്നവരും പാപഹാരികളുമായ ഏഴുമുനികള്‍ 
നിലകൊള്ളുന്നു. 


6. യ ഇദം ര്രിസുപര്‍ണ്ണമയാചിതം ബ്രാഹ്മണായ 
ദദ്യാത്‌ വീരഹത്യാം വാ ഏതേഘ്നന്തി യേ 
്രാഹ്മണാസ്ത്രിസുപര്‍ണ്ണം പാന്തി തേ സോമം 
പ്രാപ്നുവന്തി ആസഹ്രസാത്‌ പങ്ക്തിം 

പുനന്തി ഓം 


യാചിക്കാതെ തന്നെ ്രിസുവര്‍ണമന്ത്രം ബ്രാഹ്മണന്‍ 
ദാനം ചെയ്യണം. ഈ മന്ത്രം ജപിക്കുന്നവര്‍ ്രഹ്മഹത്യാപാപ 
ത്തെ കൂടി തരണം ചെയ്യുന്നു. ഇത്‌ ചൊല്ലുന്ന ബ്രാഹ്മണര്‍ക്ക്‌ 
സോമയാഗം ചെയ്തതിന്റെ ഫലം ലഭിക്കുന്നു. ഒരു പംക്തി 
യില്‍ ആയിരംപേരെ അവര്‍ ശുദ്ധീകരിക്കുന്നു. മന്ത്രദേവ 
തയെ സത്യത്തോട്‌ അവര്‍ ഐക്യം പ്രാപിക്കുന്നു. 


അനുവാകം നാല്പത്തി ഒന്ന്‌ 


1. മേധാദേവീ ജുഷമാണോ ആഗാദ്‌ 

വിശ്വാചീ ഭദ്രാ സുമനസ്യമാനാ 

ത്വയാ ജുഷ്ടാ ജുഷമാണാ ദുരക്തന്‍ 

ബൃഹദ്വദേഹ വിദധേ സുവീരാഃ 

സകലതും അറിയുന്നവളും മംഗളസ്വരൂപയും ഉത്തമ 
മനസ്സുള്ളവളും സേവിക്കുന്നവരില്‍ പ്രസന്നയുമായ മേധാ 
ദേവി ഞങ്ങളുടെ അടുത്തു വരട്ടെ. വരുന്നതിനു മുമ്പ്‌ 
ദുഷ്ടവാക്കുകള്‍ ഉപയോഗിച്ചിരുന്ന ഞങ്ങള്‍ നിന്നാല്‍ 
അനുഗ്രഹീതരായി. ജ്ഞാനം നേടി വീരന്മാരായ സന്താനങ്ങ 
ളോടും ശിഷ്യന്മാരോടും കൂടി പരമ സത്യത്തെ പറയു 
മാറാകണം. 
2. ത്വയാ ജുഷ്ട ജഷിര്‍ഭവതി ദേവി 

ത്വയാ ബ്രഹ്മാഗതശ്രീരുത ത്വയാ 

ത്വയാ ജുഷ്ടശ്ചിധ്രം വിന്ദതേ വസു 


സാ നോ ജുഷസ്വ ദവിണേന മേധേ 


ഹേ മേധാദേവി, അവിടുത്തെ അനുഗ്രഹം പ 
മഹര്‍ഷിയായിത്തീരുന്നു. അവിടുത്തെ അനുഗ്രഹം നേടി 
യവര്‍ ബ്രാഹ്മണനായി ഭവിക്കുന്നു. ഭവതിയാല്‍ അനുഗൃഹീ 
തന്‍ ഐശ്വര്യസമ്പുര്‍ണ്ണനാകുന്നു. ഭവതിയാല്‍ അനുഗൃഹീ 
തന്‍ പലവിധത്തിലുള്ള ധനം നേടുന്നു. അവിടുന്ന്‌ ഞങ്ങളെ 
ധനംകൊണ്ട്‌ അനുഗ്രഹിക്കുമാറാകണമേ. 


അനുവാകം നാല്പത്തിരണ്ട്‌ 


1. മേധാം മ ഇന്ദ്രോ ദദാതു മേധാം ദേവീ സരസ്വതീ 
മേധാഃ മ അശ്വിനാവുഭാവാധത്താം പുഷ്കര ്രജന 
ഇന്ദ്രന്‍ എനിക്ക്‌ ബുദ്ധിശക്തി നല്‍കുമാറാകട്ടെ. 
ദേവിയായ സരസ്വതി മേധ( ബുദ്ധിശക്തി) നല്‍കട്ടെ. താമര 
മാലകള്‍ അണിഞ്ഞ രണ്ട്‌ അശ്വിനീ ദേവന്മാരും എനിക്ക്‌ 
ബുദ്ധിവികാസം നല്‍കട്ടെ. 
2. അപ്സരാസു ച യാ മേധാ 
ഗന്ധര്‍വേഷു ച യന്മനഃ 
ദൈവീ മേധാ സരസ്വതീ മാം മേധാ 
സുരഭിര്‍ജുഷതാം സ്വാഹാ 


അപ്സരസ്സുകളില്‍ യാതൊരു ബുദ്ധിശക്തിയുണ്ടോ, 
ഗന്ധര്‍വന്മാരിലും യാതൊരു ചിന്താശക്തിയുണ്ടോ വേദാധി 
ഷ്ഠിതമായ സരസ്വതിയായ മേധ (ബുദ്ധിശക്തി) യാതൊന്നാ 
ണോ ആ മേധ സനരഭ്യപൂര്‍ണ്ണമായി എന്നെ അനുഗ്രഹിക്കു 
മാറാകട്ടെ. സ്വാഹാ 


നാല്പത്തിരണ്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം നാല്പത്തിമുന്ന്‌ 


1. ആ മാം മേധാ സുരഭിര്‍വ്വിശ്വരുപാ 
ഹിരണ്യവര്‍ണ്ണഠാ ജഗതീ ജഗമ്യാ 
ണ 
ഈര്‍ജ്ജസ്വതീ പയസാ പിന്വമാനാ 
സാം മാം മേധാ സുപ്രതീകാ ജുഷതാം. 


യാതൊരു മേധയാകുന്ന ദേവി സൌനരഭ്യപൂര്‍ണ്ണമയും 
സര്‍വരുപങ്ങളും ചേര്‍ന്നവളും സ്വര്‍ണ്ണ വര്‍ണ്ണത്തോടു 
കൂടിയവളും ലോകത്തിലാകെ വ്യാപിച്ചവളും പാലുകൊണ്ട്‌ 
പോഷിപ്പിക്കപ്പെടുന്നവളും ആണ്‌, ആമേധ സന്തോഷ 
പൂര്‍വം എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, 


നാല്‍പത്തിമുന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം നാല്പത്തിനാല്‌ 


1. മയി മേധാം മയി പ്രജാം മയ്യഗ്നിസ്തേജോ 
ദധാതു 


മയി മേധാം മയി പ്രജാം മയീന്ദ്ര 
ഇന്ദ്രിയം ദധാതു 


മയി മേധാം മയി പ്രജാം മയി സൂര്യോ 
ര്രാജോ ദധാതു. 


P 


ME 


അഗ്നിദേവന്‍ എന്നില്‍ മേധയെല്ലാം സത്‌ സന്തതി 
യെയും, വേദപഠനത്താലുള്ള തേജസ്സിനെയും നല്‍കുമാറാ 
കട്ടെ, ഇന്ദ്രന്‍ എന്നില്‍ ബുദ്ധിശക്തിയെയും ഉത്തമിസന്താ 
നങ്ങളെയും നല്‍കട്ടെ. എന്നില്‍ സൂര്യന്‍ ബുദ്ധിശക്തിയും 
പുത്രസമ്പത്തും ശ്രതുക്കള്‍ക്ക്‌ ഭയം നല്‍കാന്‍ പോന്ന 
ഓജസ്സിനെയും വര്‍ദ്ദിപ്പിക്കട്ടെ. 


നാല്പത്തിനാലാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം നാല്പത്തിയഞ്ച്‌ 


1. അപൈതു മൃത്യുരമൃതം ന ആഗന്‍ 
വൈവസ്വതോ നോ അഭയം കൃണോതു 
പര്‍ണ്ണം വനസ്പതേരിവാഭി നഃ ശീയതാം 
രയിഃ സചതാം നഃ ശചീപതിഃ 
മരണം ദൂരെ പോകാനിടവരട്ടെ. മരണമില്ലാത്ത അവസ്ഥ 

ഞങ്ങള്‍ക്ക്‌ ഉണ്ടാകുമാറാകട്ടെ. സൂര്യപു്രനായ യമന്‍ 

നമുക്ക്‌ അഭയമരുളട്ടെ. നമ്മുടെ പാപങ്ങള്‍ വൃക്ഷത്തിലെ 


ഇലകളെന്നപോലെ ചുറ്റും വീണുനശിക്കുമാറാകട്ടെ. ശചീ 
പതിയായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ ധനം വര്‍ദ്ധമാനമാക്കിചെയ്യട്ടെ. 


നാല്പത്തിയഞ്ചാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം നാല്പത്തിയാറ്‌ 


1. പരം മൃത്യോ അനുപരേഹി പന്ഥാം 
യസ്തേ സ്വ ഇതരോ ദേവയാനാത്‌ 
ചക്ഷുഷ്മതേ ശൃൃണ്വതേ തേ ബ്രവീമി 
മാ നഃ പ്രജാം രീരീഷോ മോത വീരാന്‍. 
അല്ലയോ മൃത്യദേവ ദേവയാനത്തില്‍ നിന്ന്‌ മറ്റുള്ള 
അങ്ങയുടെ യാതൊരു പന്ഥാവുണ്ടോ. അന്യമായ ആ പന്ഥാ 
വിലൂടെ (മാര്‍ഗ്ഗം) മടങ്ങിപ്പോയാലും, കാണുവാന്‍ കഴിയു 
ന്നവനും, കേള്‍ക്കുവാന്‍ കഴിയുന്നവനും ആയ അങ്ങയോട്‌ 


ഞാന്‍ പറയുന്നു. ഞങ്ങളുടെ പ്രജകളെ നശിപ്പിക്കാന്‍ ഇടയാ 
കരുത്‌. വീരന്മാരായവരെയും നശിപ്പിക്കാന്‍ ഇടകൊടുക്കരുത്‌. 


നാല്പത്തിയാറാം അനുവാകം കഴിഞ്ഞു 


അനുവാകം നാല്പത്തിയേഴ്‌ 


1 വാതം പ്രാണം മനസ്ധ്വാന്വരഭാമഹേ 


പ്രജാപതിം യോ ഭുവനസ്യ ഗോപാഃ 

സ നോ മൃത്യോസ്ത്രായതാം പാത്വംഹസോ 

ജ്യോഗ്ജീവാ ജരാമശീമഹി. 

യാതൊരു പ്രജാപതി ഭുവനത്തിന്റെ ഗോപന്‍(രക്ഷന്‍) 
ആണ്‌ അങ്ങനെയുളള വാതത്തിനൊപ്പം പ്രവര്‍ത്തിച്ചു 
കൊണ്ടിരിക്കുന്നവനും പ്രാണനെപ്പോലെ ആന്തരികമായി 


നിലകൊളളുന്നവനുമായ പ്രജാപതി (ഈശ്വരന്‍) യോട്‌ 
ഞങ്ങള്‍ നിരന്തരം പ്രാര്‍ത്ഥിക്കുന്നു. അദ്ദേഹം ഞങ്ങളെ 


മരണത്തില്‍ നിന്ന്‌ രക്ഷിക്കുമാറാകട്ടെ. ഉജ്വലമായ ജീവിതം 
നയിച്ചുകൊണ്ട്‌ ഞങ്ങള്‍ക്ക്‌ വാര്‍ദ്ധക്യകാലവും അനുഭവിക്കാ 
നിടവരട്ടെ. നാല്പത്തിയേഴാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം നാല്പത്തിയെട്ടു 


1. അമുത്രഭൂയാദഥ യദ്യമസ്്യ 
ബ്ൃഹസ്പതേ അഭിശസ്തേരമുഞ്ചഃ 
്രത്യയഹതാമശ്വിനാ മൃത്യുമസ്മ 
ദേവാനാമഗ്നേ ഭിഷജാ ശചീഭിഃ 


അല്ലയോ ബൃഹസ്പതി. (പരമാത്മാവ്‌) യമനില്‍ 
നിന്നുള്ള ഭയത്തില്‍ നിന്നും അഭിശസ്തി (അപവാദം) യില്‍ 
നിന്നും പിന്നെ പരലോകയാത്രയില്‍ നിന്നും ഞങ്ങളെ 
മോചിപ്പിച്ചാലും. ഹേ അഗ്നേ ദേവന്മാരുടെ വൈദ്യന്മാരായ 
അശ്വിനീ ദേവകള്‍ ഞങ്ങളില്‍ നിന്ന്‌ കര്‍മ ശക്തിയാല്‍ 
മരണത്തെ മാറ്റി നിര്‍ത്തട്ടെ. 


നാല്പത്തിയെട്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം നാല്പത്തിയൊമ്പത്‌ 
1. ഹരിം ഹരന്തം യന്തി ദേവാ വിശ്വസ്യേശാനം 
വൃഷഭംമതീനാം 


ബ്രഹ്മസരുപമനുമേദമാഗാദയനം മാ വിവധീര്‍ 
വ്വിക്രമസ്വ 


ലോകത്തിന്റെ നാഥനും ബുദ്ധിമാന്മാരില്‍ പ്രമുഖനും 
ഭക്തന്മാരുടെ പാപം അപഹരിക്കുന്നവനും ആയ ഹരിയെ 
ദേവന്മാര്‍ അനുഗമിക്കുന്നു (ഗ്രഹ്മതുല്യം) ഈ അയനത്തെ 
(മാര്‍ഗ്ഗം) എനിക്ക്‌ അനുഗമിക്കുവാന്‍ സാധിക്കുമാറാകട്ടെ. 
നശിപ്പിക്കരുതേ. അതിന്‌ എന്നെ സഹായിച്ചാലും. 


നാല്പത്തൊമ്പതാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്‌ 


1. ശലല്‍കൈരന്നിമിന്ധാന ഉഭന ലോകഈ സനേമഹം 


ഉഭയോര്‍ലോകയോര്‍ ജുൃധ്വാതി മൃത്യും 
തരാമൃഹം. 


ശല്ക്കങ്ങളെക്കൊണ്ട്‌ (വിറക്‌) അഗ്നിയെ ഇന്ധാനനായി 
(ജ്വലിപ്പിക്കുന്നവന്‍) ഞാന്‍ രണ്ടു ലോകങ്ങളെയും പ്രാപി 
ക്കുന്നു. രണ്ടു ലോകങ്ങളുടെ ജദ്ധി (സമൃദ്ധി) കൊണ്ട്‌ ഞാന്‍ 
മൃത്യുവിനെ അതിക്രമിക്കുന്നു. 


അമ്പതം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിയൊന്ന്‌ 
1. മാ ഛിദോ മൃത്യോ മാ വധീര്‍മ്മാ മേ ബലം 
വിവ്യഹോ മാ പ്രമോഷീഃ 


പ്രജാം മാമേ രീരിഷ ആയുരുഗ്ര 
നൃചക്ഷാ വിധേമ. 


fe 


ഉഗ്രനായ മൃത്യോ(മരണമേ) മുറിക്കരുതേ; വധിക്കരുതേ, 
എന്റെ ബലം നശിപ്പിക്കരുതേ, എടുത്ത്‌ നഷ്ടമാക്കരുതേ, 
എന്റെ സന്താനങ്ങളെയും ആയുസ്സിനെയും ഉപദ്രവിക്കരുത്‌. 
ദൃചക്ഷസ്സായ (മനുഷ്യരെ എന്നും നോക്കിക്കാണുന്നു.) 
അങ്ങയെ ഹവിസ്സുകൊണ്ട്‌ ഞങ്ങള്‍ സേവിക്കട്ടെ. 


അമ്പത്തൊന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിരണ്ട്‌ 


1. മാ നോ മഹന്തമുത മാ നോ അര്‍ഭകം 

മാ ന ഉക്ഷന്തമുത മാ ന ഉക്ഷിതം 

മാ നോ വധീം പിതരം മോത മാതരം 

പ്രിയാ മാ നസ്തനുവോ രുദ്ര രീരിഷഃ 

അല്ലയോ രുദ്ര, ഞങ്ങളുടെ മഹാനായവനെ വധിക്കരുത്‌, 
മാത്രമല്ല ഞങ്ങളുടെ അര്‍ഭകനെ (കുട്ടി) വധിക്കരുത്‌. 
ഞങ്ങളിലുളള ഉക്ഷനെ (യുവാവ്‌) വധിക്കരുത്‌. ഞങ്ങളുടെ 
ഉക്ഷിതനെ (ഗര്‍ഭസ്ഥശിശു) വധിക്കരുത്‌. ഞങ്ങളുടെ 
പിതാവിനെ വധിക്കരുത്‌. മാതാവിനെയും വധിക്കരുത്‌. 
ഞങ്ങളുടെ പ്രിയപ്പെട്ട തനുവങ്ങളെയും (ശരീരം) നശിപ്പി 
ക്കരുത്‌. 


അമ്പത്തിരണ്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിമൂന്ന്‌. 


1. മാ നസ്തോക തനയേ മാ ന ആയുഷി 
മാനോ ഗോഷു മാ നോ അശ്വേഷു രീരിഷഃ 
വീരാന്‍ മാ നോ രുദ്ര ഭാമിതോ വധീ 
ര്‍ഹവിഷ്ടന്തോ നമസാ വിധേമ തേ. 


അല്ലയോ രുദ്ര, ഞങ്ങളുടെ ശാകങ്ങളില്‍ (മക്കള്‍) 
തനയന്മാരില്‍ (മക്കളുടെ മക്കള്‍) നാശം ചെയ്യരുത്‌. ആയു 
സ്സിലും അരുത്‌. ഞങ്ങളുടെ ഗോക്കളില്‍, കുതിരകളില്‍, 
നാശം ചെയ്യാതിരിക്കുക, ഭാമിതനായി (കോപിച്ചവന്‍) 
ഞങ്ങളുട വീരന്മാരെ വധിക്കരുതേ, അങ്ങേയ്ക്ക്‌ ഹവിസ്സ്‌ 
അര്‍പ്പിക്കുന്നവരായി നമസ്കരിക്കാം. 


അമ്പത്തിമുന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിനാല്‌ 


1. പ്രജാപതേ ന ത്വദേതാന്യന്യോ വിശ്വാ 
ജാതാനി പരി താ ബഭൂവ 
യത്‌ കാമാസ്തേ ജൂഹുമസ്തന്നോ അസ്തു 
വയം സ്യാമ പതയോ രയീണാം. 
അല്ലയോ പ്രജാപതേ, ഇക്കാണുന്ന ജനിച്ച എല്ലാ പദാർ 
ത്ഥങ്ങളും അങ്ങയില്‍ നിന്ന്‌ അന്യങ്ങളല്ല. അവ പരാഭവം 


പ്രാപിച്ചു. യാതൊരുകാമത്തോടു കൂടിയോ (ആഗ്രഹം) 
അങ്ങേയ്ക്ക്‌ ഞങ്ങള്‍ ഹോമം ചെയ്യുന്ന അത്‌ ഞങ്ങള്‍ക്ക്‌ 


ഭവിക്കണേ. ഞങ്ങള്‍ രയികളുടെ (സമ്പത്ത്‌) പതികളായി ef 
ക്കുമാറാകണേ. 


അമ്പത്തിനാലാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിയഞ്ച്‌ 
1. സ്വസ്തിദാ വിശസ്പതിര്‍വ്ൃതഹാ 
വിമ്യധോ വശീ 
വ്യഷേന്ദ്രഃ പുര ഏതു നഃ സ്വസ്തിദാ അഭയങ്കരഃ 
സ്വസ്തിഭാരം (മംഗളദായകന്‍) വിശസ്പതിയും (ജനര 
ക്ഷകന്‍) വൃതഹായും (വൃതനെ കൊന്നവന്‍) വിമൃധങ്ങളില്‍ 
(യുദ്ധം) വശിയും (ജ്വലിക്കുന്നവന്‍) വൃഷാവും (വര്‍ഷം 
തരുന്നവന്‍ അഭയകരനും (അഭയം നല്‍കുന്നവന്‍ ആയ 
ഇന്ദ്രന്‍ ഞങ്ങളുടെ മുന്നില്‍ വരുമാറാകട്ടെ. 


അമ്പത്തിയഞ്ചാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്താറ്‌ 
1. ത്ര്യംബകം യജാമഹേ സുഗന്ധിം 
പുഷ്ടിവര്‍ദ്ധനം 
ഉര്‍വ്വാരുകമിവ ബന്ധനാന്മ്യത്യോര്‍ 


മുക്ഷീയ മാമൃതാത്‌ 


സുഗന്ധമുളളവനും പൃഷ്ടിവര്‍ദ്ധനം ആയ ത്രൃംബക 
നായ (മുക്കണ്ണന്‍) ശിവന്‍ ഞങ്ങള്‍ യജിക്കുന്നു. ബന്ധന 
ത്തില്‍ നിന്ന്‌ വെളളരിക്കയെന്നപോലെ മൃത്യുവില്‍ നിന്ന്‌ 
ഞങ്ങള്‍ മുക്തനായിത്തീരട്ടെ. അമൃതത്തില്‍ നിന്ന്‌ (മോക്ഷം) 
മുക്തരാകാനിടവരരുത്‌. 


അമ്പത്താറാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിയേഴ്‌ 


11 യേ തേ സഹ്രസമയുതം പാശാ 

മൃത്യോ മര്‍ത്ത്യായ ഹന്തവേ. 

താന്‍ യജ്ഞസ്യ മായയാ 

സര്‍വ്വാനവയജാമഹേ. 

മൃത്യു ദേവേ, മര്‍ത്ത്യരെ ഹനിക്കുന്നവനായി അങ്ങേ 
യ്ക്ക്‌ യാതൊരു ആയിരമോ, പതിനായിരമോ പാശങ്ങള്‍ 
ഉണ്ടോ അവയെല്ലാം യജ്ഞത്തിന്റെ മായയാല്‍ ഞങ്ങള്‍ 


നശിപ്പിക്കുന്നു. (യജ്ഞം സംസ്ക്കാരിക ദുഃഖങ്ങള്‍ 
അകലാനും മോക്ഷത്തിമുപകരിക്കുന്നു.) 


അമ്പത്തിയേഴാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അമ്പത്തിയെട്ട്‌ 


1. മൃത്യുവേ സ്വാഹാ, മൃത്യുവേ സ്വാഹാ 
മൃത്യുവിനായി ഇത്‌ സമര്‍പ്പിക്കുന്നു; മൃത്യുവിന്നായി 
ഇത്‌ സമര്‍പ്പിക്കുന്നു. അന്ധത്തിയെട്ടാം അനുവാകം കഴിഞ്ഞു. 


- 


അനുവാകം അമ്പത്തിയൊമ്പത്‌ 


1. ദേവകൃതസ്യൈനസോ വയജനമസി 
സ്വാഹാ. മനുഷ്യകൃതസ്യൈനസോ വയജന 
മസി സ്വാഹാ. ആത്മാകൃതസ്യൈനസോ വയജ 
നമസി സ്വാഹാ.ആത്മകൃതസ്യൈനസോ വയ 
ജനമസി സ്വാഹാ. അന്യകൃതസൈ്യൈനസോ വ 
യജമനസി സ്വാഹാ. അസ്മത്‌ കൃതസ്യൈ 
നസോ വയജനമസി സ്വാഹാ. യദ്ദിവാ ച 
നക്തം ചൈനശ്ചക്യമ തസ്യ അവയജനമസി 
സ്വാഹാ. യത്‌ സ്വപന്തശ്ച ജാഗ്രതശ്ചൈനശ്ച 
കൃമ തസ്യാവയജനമസി സ്വാഹാ യത്‌ 


സുഷുപ്തശ്ച ജാഗ്രതശ്ഷചൈനശ്ചക്യമ 
തസ്യാവയ 


ജനമസി സ്വാഹാ. യദ്‌ വിദ്വാംസശ്ചാ 
വിദ്വാംസശ്ചൈനശ്ചക്യമ തസ്യാവയജനമസി 
സ്വാഹാ. ഏനസ ഏനസോ വയജനമസി 


സ്വാഹാ. 


ദേവന്മാരെ ഉദേശിച്ച്‌ ചെയ്തിട്ടുളള കര്‍മ്മങ്ങളിലുണ്ടാ 
യിട്ടുള്ള പാപത്തിന്റെ അവയ ജനമാണ്‌ (നാശന്‍) ആണ്‌ 
അങ്ങ്‌, മനുഷ്യരെ ഉദ്ദേശിച്ച്‌ ചെയ്തിട്ടുളളത്‌, പിതൃക്കളെ 
ഉദ്ധേശിച്ചും ചെയ്തത്‌. അന്യര്‍ക്കുവേണ്ടി ചെയ്ത്‌ ഞങ്ങള്‍ 
ക്കുവേണ്ടി ചെയ്തത്‌. ഈ കര്‍മ്മങ്ങളിലുളള ഏനസ്സിന്റെ 
(പാപം) അവയജനമാകുന്നു. (വിനാശകന്‍) അങ്ങ്‌ പകലും 
രാത്രിയിലും യാതൊരു ഏനസ്സ്‌ (പാപം) ഞങ്ങള്‍ ചെയ്തുവോ 
അതിന്റെ വിനാശകനുമാണങ്ങ്‌. ഉറങ്ങുമ്പോഴും ഉണര്‍ന്നിരി 
ക്കുമ്പോഴും യാതൊരുപാപം ഞങ്ങള്‍ ചെയ്തിട്ടുണ്ടോ, 
അറിവുളളവരായിട്ടും (അറിഞ്ഞുകൊണ്ടോ) അറിവില്ലാത്ത 
വരായിട്ടും (അറിയാതെയോ) ഏതേതെല്ലാം പാപം ചെയ്തി 
ട്ടുണ്ടോ അതെല്ലാം നശിപ്പിക്കുന്നവാനാണ്‌ അങ്ങ്‌. അങ്ങേ 


യ്ക്ക്‌ സ്വാഹാ. 


(പരമാത്മാവിനെ അഗ്നി സ്വരൂപനായി കല്പിച്ച്‌ യാഗാ 
ഗ്നിയില്‍ നെയ്യ്‌ ഹോമിക്കുവാന്‍ ചൊല്ലേണ്ട മന്ത്രങ്ങളാണ്‌.) 


അനുവാകം അറുപത്‌ 


1. യദ്വോ ദേവാശ്ചക്ൃമ ജിഹ്വയാ ഗുരു 
മനസോ വാ പ്രയുതി ദേവഹേഡനം 
അരാവോ യോ നോ അഭി ദുശ്ഛുനായതേ 
തസ്മിന്‍ തദേനോ വസവോ നിധേതന സ്വാഹാ. 
അല്ലയോ ദേവന്മാരെ, അല്ലയോ വസുക്കളെ ജിഹ്വകൊ 
ണ്ടോ (നാക്ക്‌) മനസ്സ്‌ കൊണ്ടോ പ്രയുതി (പ്രവൃത്തി) 
കൊണ്ടോ നിങ്ങള്‍ക്ക്‌ യാതൊരു ദേവഹേഡനം (ദേവന്മാരുടെ 


നേര്‍ക്കുളള അവമാനം) ചെയ്തിട്ടുണ്ടോ യാതൊരാള്‍ 
ഞങ്ങളുടെ നേര്‍ക്ക്‌ ശ്രതുഭാവത്തില്‍ ഉപദ്രവം ചെയ്യുന്നു, 


K 


അറുപതാം അനുവാകം കഴിഞ്ഞു. 


അവനില്‍ നിന്ന്‌ ആ പാപത്തെ മാറ്റിയാലും, 


അനുവാകം അറുപത്തി ഒന്ന്‌ 


1. കാമോ കാര്‍ഷിന്നമോ നമഃ കാമോ കാ 
ര്‍ഷീത്‌, കാമഃ കരോതി നാഹം കാമോ കാ 


കര്‍ത്താ നാഹം കര്‍ത്താ, കാമഃ 
കാരയിതാ നാഹം 


കാരയിതാ, ഏഷ തേ കാമകാമായ സ്വാഹാ. 

കാമമാണ്‌ ചെയ്ത്‌. നമസ്കാരം, സമസ്കാരം സകല 
ദേവന്മാര്‍ക്കും നമസ്കാരം. കാമന്‍ ചെയ്യുന്നു. ഞാന്‍ ചെയ്യു 
ന്നില്ല. കാമനാണ്‌ കര്‍ത്താവ്‌. കാമനാണ്‌ ചെയ്യിക്കുന്നവന്‍. 


ഞാന്‍ ചെയ്യിക്കുനവല്ല. കാമകാമനായ (സുന്ദരസ്വരൂപന്‍) 
അങ്ങേയ്ക്ക്‌ ഇതാ ആഹുതി സമര്‍പ്പിക്കുന്നു. 


അറുപത്തിയൊന്നാം അനുവകാം കഴിഞ്ഞു. 


അനുവാകം അറുപത്തിരണ്ട്‌ 


1. മന്യൂരകാര്‍ഷീന്നമോ നമഃ മന്യൂരകാര്‍ഷിത്‌ 
മന്യുഃ കരോതി നാഹം കരോമി, മന്യൂഃ കര്‍ത്താ 
നാഹം കര്‍ത്താ,മന്യുഃ കാരയിതാ നാഹം കാര 
യിതാ, ഏഷ തേ മന്യോ മന്യവേ സ്വാഹാ. 
മന്യൂ (കോപം) ആണ്‌ ചെയ്തത്‌. നമസ്കാരം. നമ 

സ്കാരം, കോപം ചെയ്യുന്നു; ഞാന്‍ ചെയ്യുന്നില്ല. കോപമാണ്‌ 

൨ 
കര്‍ത്താവ്‌; ഞാന്‍ കര്‍ത്താവല്ല കോപമാണ്‌ ചെയ്യിക്കുന്നത്‌. 


ഞാനല്ല. അല്ലയോ കോപമേ, നിനക്കു ഞാന്‍ ആഹുതി 
സമര്‍പ്പിക്കുന്നു. 


അറുപത്തിരണ്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അറുപത്തിമൂന്ന്‌ 


1. തിലാന്‍ ജൂഹോമി സരസാന്‍ സപിഷ്ടാന്‍ 


ഗന്ധാര മമചിത്തേ രമന്തു സ്വാഹാ. 


2. ഗാര്‍വോ ഹിരണ്യം ധനമന്നപാനം 


സര്‍വ്വേഷാം ശ്രിയം സ്വാഹാ 


3. ശ്രിയം ച ലക്ഷ്മിം ച പുഷ്ടിംച കീര്‍ത്തിം 
ചാനൃണ്യതാം. ബാഹ്മണ്യം ബഹുപിത്രതാം. 


ശ്രദ്ധാമേധ്രേപജാഃ സ ദദാതു സ്വാഹാ. 


അല്ലയോ ഗാന്ധാര (ഉത്തമഗുണങ്ങള്‍ തികഞ്ഞ പരമാ 
ത്മാവേ) സരസങ്ങളും (രസമുള്ള) സവിഷ്ടങ്ങളും (അരച്ച) 
ആയ തിലകങ്ങളെ (എളള്‍) ഞാന്‍ ഹോമിക്കുന്നു. അങ്ങയുടെ 
ഗുണങ്ങള്‍ എന്റെ മനസ്സില്‍ ശോഭിക്കട്ടെ. ഗോക്കക്കള്‍ 
ഹിരണ്യം (സ്വര്‍ണ്ണം) ധനം അന്നപാനലക്ഷ്മിയെയും 
പൃഷ്ടിയെയും കീര്‍ത്തിയെയും അന്യണ്യതയെയും (കടമി 


P 


ല്ലാത്ത അവസ്ഥ) ബ്രഹ്മതേജസ്സിനെയു ബഹു പുത്രത്വത്തെ 
യും ശ്രദ്ധയെയും മേധയെയും പ്രജകളെയും (സന്താനം) 


അദ്രഹം (ആ പരബ്രഹ്മം) നല്‍കുമാറാകട്ടെ. 


അറുപത്തിമുന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അറുപത്തിനാല്‌ 


1. തിലാഃ കൃഷ്ണാസ്തിലാഃ 
ശ്വേതാസ്തിലാഃ സ്യോമ്യാ 


വശാനുഗാഃ തിലാഃ പുനന്തു മേ പാപം യത്‌ 


കിഞ്ചിത്‌ ദുരിതം മയി സ്വാഹാ 


തിലങ്ങള്‍ (കറുത്ത എളള്‌), വെളുത്ത എളള്‍, സോമ 
ങ്ങളായ തിലങ്ങള്‍ (ആരോഗ്യകരമായ എളള്‌), വശാനുഗ 
ങ്ങളായ തിലങ്ങള്‍ (എന്റെ വശത്തിലുള്ള) എന്റെ പാപത്തെ 
യും എന്നില്‍ ഏതങ്കിലും പാപമുണ്ടെങ്കില്‍ അതിനെയും 
എന്നില്‍ എന്തെങ്കിലും ദുരിതമുണ്ടെങ്കില്‍ അതിനെയും 
എന്നില്‍ എന്തെങ്കിലും ദുരിതമുണ്ടെങ്കില്‍ അതിനെയും 
ശുദ്ധീകരിക്കട്ടെ. (ഇത്‌ എളള്‍ ഹോമിക്കുമ്പോള്‍ ചൊല്ലാനുള്ള 


മന്ത്രമാണ്‌) 


2. ചോരസ്യാനം നവശ്രാദ്ധം ്രഹ്മഹാ 
ഗുരുതല്പഗഃ 
ഗോസ്തേയം സുരാപാനം ശ്രൂണഹത്യാ 
തിലാശാന്തിം 
ശമയന്തു സ്വാഹാ. 


ചോരന്റെ (മോഷ്ടാവ്‌) ഭക്ഷണം കഴിച്ചതു കൊണ്ടുണ്ടായ 
പാപം, അടുത്ത ഘട്ടത്തില്‍ മരിച്ച വ്യക്തിയുടെ ശ്രാദ്ധത്തില്‍, 
ഭക്ഷണം കഴിച്ചതു കൊണ്ടുണ്ടായ പാപം (്രഹ്മഹത്യ മൂലം 
ഉണ്ടായ പാപം, ഗുരുവിന്റെ ഭാര്യയെ പ്രാപിച്ചതു കൊണ്ടു 
ണ്ടായ പാപം, ഗോക്കളെ മോഷ്ടിച്ചതു കൊണ്ടുണ്ടായ പാപം, 
മദ്യം കഴിച്ചതുകൊണ്ടുണ്ടായ പാപം, ശ്രൂണഹത്യ (ഗര്‍ഭസ്ഥ 
ശിശുവിനെ കൊന്നതിലുളള പാപം) ഇവയ്ക്കെല്ലാം ഈ 


തിലകങ്ങൾ (എള്ള്‌) ശാന്തിയുണ്ടാക്കുമാറാകട്ടെ. 


3. ശ്രീശ്ച ലക്ഷ്മീശ്ച പുഷ്ടിശ്ച കീര്‍ത്തിം 
ചാന്യണ്യതാം 
ബ്രഹ്മണ്യം ബഹുപുത്രതാം. ശ്രദ്ധാമേധ 


പ്രജ്ഞാ തു 
ജാതവേദഃ സംദദാതു സ്വാഹാ. 
ശ്രീയെയും ലക്ഷ്മിയെയും, പുഷ്ടിയെയും, കീര്‍ത്തിയെ 
യും, ഭൂണമുക്താവസ്ഥയെയും, ബ്രാഹ്മണ്യത്തെയും, ബഹു 
പുത്രതയെയും, ശ്രദ്ധതയെയും ബുദ്ധിയെയുംജാതവേദസ്സ്‌ 


(അഗ്നിദേവന്‍) നല്‍കുമാറാകട്ടെ. 


അറുപത്തിനാലാം അനുവാകം കഴിഞ്ഞു. 


K 


1. ്രാണാപാനവ്യാനോദാനസമാനാ മേ ശുധ്യന്തം 


അനുവാകം അറുപത്തിയഞ്ച്‌ 


ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ 


പ്രാണന്‍, അപാനന്‍, വ്യാനന്‍, ഉദാനന്‍, സമനന്‍, ഇവ 
അണു പ്രാണങ്ങളും, എന്നെ സംബന്ധിച്ചിടത്തോളം ശുദ്ധങ്ങ 
ളായിത്തീരട്ടെ. പരമാത്മ വലിഷയകമായ പ്രകാശം എന്നില്‍ 
ഉണ്ടാകുമാറാകട്ടെ. 
2. വാങ്മനശ്ചക്ഷുഃ ശ്രോത്രജിഹ്വാരഘാണരേതോ 
ബുദ്ധ്യാകൂതിഃ സങ്കല്പാ മേ ശുദ്ധ്യന്താം 
ജ്യോതിരഹം 
വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ 
വാക്ക്‌, മനസ്സ്‌, ചക്ഷുസ്സ്‌, ശ്രോത്രം, ജിഹ്വ, രാണം, 
തേജസ്സ്‌, ബുദ്ധി, ആകൂതി, (ചിന്ത), സങ്കല്പം ഇവയെല്ലാം 
പരിശുദ്ധങ്ങളായിത്തീരട്ടെ. ഞാന്‍ രജോഗുണം ഇല്ലാത്തവ 
നായി പാപം ഇല്ലാത്തവനായി ഭവിക്കുമാറാകട്ടെ. 
3. ത്വക്ചര്‍മ്മാമാംസരുധിരമേദോ മജ്ജാസ്നായവോ 
സ്ഥീനി മേ ശുധ്യന്താം ജ്യോതിരഹം വിരജാ 


വിപാപ്മാഭൂയാസം. സ്വാഹാ. 


എന്റെ തൊലി, തോല്‍, മാംസം, രക്തം, മേധസ്സ്‌, മജ്ജ, 
ഞെരമ്പുകള്‍, അസ്ഥികള്‍ എല്ലാം ശുദ്ധമായിത്തീരട്ടെ. ഞാന്‍ 
രജോഗുണവും പാപവും ഇല്ലാത്തവനായി ഈശ്വരസാക്ഷാ 
ത്ക്കാരം പ്രാപിക്കുമാറാകട്ടെ. 

4. ശിരഃ പാണിപാദപാര്‍ശ്ധൃഷ്ഠോരുദരജംഘാ 
ശിശ്നേപസ്ഥപായവോ മേ ശുധ്യന്താം ജോതി 
മഹം വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ 
എന്റെ ശിരസ്സ്‌, പാണികള്‍, പാദങ്ങള്‍, പാര്‍ശ്വങ്ങള്‍, 

പൃഷ്ഠഭാഗം, ഈരുക്കള്‍ (തുട), ജംഘ (കണങ്കാല്‍) ശിശ്നം, 

ഉപരസ്ഥം, മലദ്വാരം ഇവയെല്ലാം ശുദ്ധങ്ങളായിത്തീരട്ടെ. 
ഞാന്‍ രജോഗുണവും പാപവും ഇല്ലാത്തവനായി പരമാത്മ 
സ്വരൂപമാകട്ടെ. 

5. ഉത്തിഷ്ഠ പുരുഷ ഹരിത പിംഗള ലോഹിതാക്ഷ 
ദേഹി ദേഹി ദദാപയിതാ മേ ശുധ്യന്താം ജ്യോതി 
രഹം വിരജാവിപാപ്മാ ഭൂയാസം സ്വാഹാ 


ഹരിത നിറവും (പച്ച) പിംഗളനിറവും (മഞ്ഞ) ഉളളവ 
നും, ലോഹിതാക്ഷനുമായശ്‌ (ചുവന്നകണ്ണുള്ള) പുരുഷ 
എഴുന്നേറ്റാലും. എനിക്ക്‌ വിശുദ്ധി നല്‍കണേ. എനിക്ക്‌ 
ജ്ഞാന ദാതാവായി തീര്‍ക്കണേ. 


അറുപത്തിയഞ്ചാം അനുവാകം കഴിഞ്ഞു 


അനുവാകം അറുപത്തി ആറ്‌ 


1. പൃഥിവ്യപ്തേജോ വായുരാകാശാ മേ ശുധ്യന്താം 


ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ 


P 


fh 


എന്റെ ശരീരത്തിന്‌ ഹേതുഭൂതങ്ങളായ പൃഥിവി, 
അപ്പുകള്‍, തേജസ്സ്‌, വായു, ആകാശം, എന്നിവ പരിശുദ്ധ 
ങ്ങളാകട്ടെ. ഞാന്‍ രജോഗുണവും പാപവും നശിച്ച്‌ ഈശ്വര 
നുമായി ഐക്യം പ്രാപിക്കുമാറാകട്ടെ. 


2. ശബ്ദ സ്പര്‍ശരൂപസഗന്ധാ മേ ശുധ്യന്താം 
ജ്യോതിരഹം വിരജാ വിപാപ്മാ 


ഭൂയാസരം സ്വാഹാ 


എന്റെ ശരീരത്തിന്‌ ഹേതുഭൂതങ്ങളായ പഞ്ചഭൂതങ്ങളും 
ശബ്ദം, സ്പര്‍ശം, രൂപം, ഗന്ധം എന്നിവയും പരിശുദ്ധങ്ങളും 
ശബ്ദം, സ്പര്‍ശം, രൂപം, ഗന്ധം, എന്നിവയും, പരിശുദ്ധങ്ങളാ 
കട്ടെ ഞാന്‍ രജോഗുണവും പാപവും നശിച്ചവനായിഭവിക്കു 
മാറാകട്ടെ. 


3. മനോവാക്കായകര്‍മ്മാണി മേ ശുധ്യന്താം 
ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ 
എന്റെ മനസ്സ്‌, വാക്ക്‌ ശരീരം ഇവ കൊണ്ടു ചെയ്തിട്ടുളള 
കര്‍മ്മങ്ങളെല്ലാം ശുദ്ധമായിത്തീരട്ടെ. ഞാന്‍ പര്രബഹ്മവുമായി 
ഏകിഭവിക്കാനിടവരട്ടെ. 

4. അവ്യക്തഭാവൈരഹങ്കാരൈഃ 
ജൃതിരഹം വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ. 
ഭഗവാനെ, അങ്ങയുടെ കൃപയാല്‍ വ്യക്തമാകത്ത 

ഭാവങ്ങളോടുകൂടി അഹങ്കാരാദികളില്‍ നിന്ന്‌ വിമുക്തനായി 

രജോഗുണവും പാപവും നശിച്ച്‌ ഞാന്‍ പരമാത്മാവുമായി 
ഐക്യം പ്രാപിക്കട്ടെ. 

5. ആത്മാ മേ ശുധ്യന്താം 
ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയസം സ്വാഹാ 
എന്റെ ആത്മാവ്‌ ശുദ്ദമായിത്തീരട്ടെ. ഞാന്‍ ജ്യോതി 

സ്സാണ്‌. രജോഗുണരഹിതനും പാപരഹിതനുമായി ഞാന്‍ 

തീരുവാനിടവരട്ടെ. 

6. അന്തരാത്മാ മേ ശുധ്യന്താം 

ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാസം സ്വാഹാ 

എന്റെ പരമാത്മാവ്‌ ശുദ്ധീകൃതമായിത്തീരട്ടെ രാജോഗു 

ണവും പാപവും നശിച്ച്‌ ഞാന്‍ ജ്യോതിഃ സ്വരൂപനായ 
പരമാത്മാവില്‍ വിലയം കൊളളുമാറാകട്ടെ. 

8. ക്ഷുധേ സ്വാഹാ. ക്ഷുത്പിപാസായ സ്വാഹാ 
വിവിട്ട്യൈ സ്വാഹാ. ഗ്വിധാനായ സ്വാഹാ 
കഷോത്കായ സ്വാഹാ. (ഓം സ്വാഹാ.) 
വിശപ്പിന്റെ അധഷ്ഠാനദേവതയുര്‍സ്വാഹ. വിശപ്പി 

ന്റെയും ദാഹത്തിന്റേയും അധിഷ്ഠാന ദേവതകള്‍ക്ക്‌ സ്വാഹാ 

സര്‍വവ്യാപിയായ പരമാത്മാവിന്‌ സ്വാഹാ. ജുക്കുകളെ 


വിധാനാ ചെയ്തിട്ടുളള ദേവതയ്ക്ക്‌ സ്വാഹാ. സൃഷ്ടിക്കപ്പെട്ട 
വയുടെ സംരക്ഷണത്തില്‍ തത്പരനായ ദേവതയ്ക്ക്‌ സ്വാഹാ. 


K 


9. ക്ഷുത്പിപാസാമലം ജ്യേഷ്ഠാമലക്ഷ്മീര്‍ 
നാശയാമൃഹം 


അഭ്രുതിമസൃദ്ധിം ച സര്‍വ്വാന്നിര്‍ണ്ണുദ മേ 
പാപ്മാനം സ്വാഹാ 
വിശപ്പും ദാഹവുമാകുന്ന മലത്തെയും ജ്യേഷ്ഠ എന്ന 
പേരില്‍ അറിയപ്പെടുന്ന അലക്ഷ്മിയെയും അഭൂതിയെയും 
(ഐശ്വര്യമില്ലായ്മ) അസമൃദ്ധിയെയും എല്ലാം നശിപ്പിക്കു 
ന്നു. എന്റെ പാപത്തെ നശിപ്പിച്ചാലും 
10. അന്നമയ പ്രാണമയമനോമയ വിജ്ഞാനമയ 
മാനന്ദമയമാത്മാ മേ ശുധ്യന്താം ജ്യോതിരഹം 
വിരജാ വിപാപ്മാമാ ഭൂയാസം സ്വാഹാ 
അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, 


ആനന്ദമയം എന്ന അഞ്ചു കോശങ്ങളോടു കൂടിയ എന്റെ 
ശുദ്ധമായി ഞാന്‍ ഐക്യം പ്രാപിക്കുമാറാകട്ടെ. 


അനുവാകം അറുപത്തിയേഴ്‌ 


1. അഗ്നേയേ സ്വാഹാ. വിശ്വേഭ്യോ ദേവവേഭ്യഃ 
സ്വാഹാ. ധ്രുവായ ഭൂമായ സ്വാഹാ, ശ്രുവ 
ക്ഷിതയേ സ്വാഹാ. അച്യുതക്ഷിതയേ സ്വാഹാ, 
അഗ്നയേ സ്വഷ്ടകൃതേ സ്വാഹാ. ധര്‍മ്മായ 
സ്വാഹാ, അധര്‍മ്മായ സ്വാഹാ. അദ്ഭ്യഃ 
സ്വാഹാ, ഓഷധിവനസ്പതിഭ്യഃ സ്വാഹാ. 
രക്ഷോദേവദനേഭ്യഃ സ്വാഹാ. അവസാന 
പതിഭ്യഃ സ്വാഹാ. സര്‍വൃഭുതേഭ്യഃ സ്വാഹാ. 
കാമായ സാഹാ. അന്തരിക്ഷായ സ്വാഹാ. 
യദേജതി ജഗതി അന്തരിക്ഷായ സ്വാഹാ. 
ഭഗോയം നാമ്നേ സ്വാഹാ. പൃഥിവ്യൈ 

സ്വാഹാ. അന്തരിക്ഷായ സ്വാഹാ. ദിവേ 

സ്വാഹാ. സൂര്യായ സ്വാഹാ. ചന്ദ്രമസേ 
സ്വാഹാ. നക്ഷത്രേഭ്യഃ സ്വാഹാ. ഇന്ദ്രാമസേ 
സ്വാഹാ. ബ്രഹസ്പതയേ സ്വാഹാ. പ്രജാപതയേ 
സ്വാഹാ. ബ്രഹ്മണേ സ്വാഹാ.സ്വധാ പിതൃഭ്യഃ 
സ്വാഹാ. നമോ രുദ്രായ പശുപതയേ സ്വാഹാ. 
ദേവേഭ്യഃ സ്വാഹാ. പിതൃഭ്യഃ സ്വധാസ്തു ഭൂതേ 
ഭ്യോ നമഃ മനുഷ്യേഭ്യോ ഹന്താ. പ്രജാപതയേ 


സ്വാഹാ. പരമേഷ്ഠിനേ സ്വാഹാ. 


1. അഗ്നി, 2. വിശ്വദേവന്മാര്‍, 3. ശാശ്വതമായ 


ശ്രുവനക്ഷ്രതം, 4. മഹത്ഭുമാവ്‌, 5. ധ്രുവസ്ഥാനം, 6. 
നാശരഹിതമായ ഭൂമി, 7. ആജ്യസമര്‍പ്പിതമായ അഗ്നി, 8. 
ധര്‍മ്മം, 9. അധര്‍മ്മം, 10 ജലം, 11. ഓഷധികള്‍, വൃക്ഷങ്ങള്‍, 


12. രക്ഷസ്സുകള്‍ ദേവന്മാര്‍, 13. ഗൃഹകര്‍മ്മചാരികള്‍, 14. 


ഗൃഹപരിധിയിലുളള ദേവന്മാര്‍, 15. ആ ദേവന്മാരുടെ 
നായകന്മാര്‍, 16. സര്‍വഭൂതങ്ങള്‍, 17. കാമന്‍, 18. അന്തരീക്ഷം, 
19. ലോകകര്‍മ്മനാമം, 20. പൃഥിവി, 21. അന്തരീക്ഷം. 
22. ആകാശം, 23. സൂര്യന്‍, 24. ചന്ദ്രന്‍, 25. നക്ഷത്രങ്ങള്‍, 
26. ജുക്ഷങ്ങള്‍, 27. ഇന്ദ്രന്‍, 28. ബൃഹസ്പതി, 29. പ്രജാപതി, 
30. ബ്രഹ്മാവ്‌, 31. പിതൃക്കള്‍, 32. പശുപതിയായരുധദ്രന്‍, 
33. ദേവന്മാര്‍, 34. പിതൃക്കള്‍, 35. ഭൂതങ്ങള്‍, 36. മനുഷ്യര്‍, 
37. പ്രജാപതി, 38. പരമേഷ്ഠി ഇവര്‍ക്കെല്ലാം പ്രത്യകം 
സ്വാഹാ എന്നു ചൊല്ലി നെയ്യ്‌ ഹോമിക്കുക. 


2. യഥാ കൂപഃ ശതധാരഃ സഹ്രസധാരോ അക്ഷിതഃ 
ഏവാ മേ അസ്തു ധാന്യം സഹ്രസധാര മക്ഷിതം 
ധനധാന്യ സ്വാഹാ. 
നൂറും ധാരകളോടുകൂടിയതും ആയിരം ധാരകളോടു 

കൂടിയതും, ക്ഷയിക്കാത്തതുമായ കിണറ്‌ എപ്രകാരം, 

അപ്രകാരം എനിക്ക്‌ ആയിരം ധാരകളോടുകൂടിയതും അക്ഷ 
തവുമായ രാന്യം ഭവിക്കട്ടെ. ധനധാനിദേവതക്ക്‌ സ്വാഹാ. 

3. യേ ഭൂതാഃ പ്രചരന്തി ദിവാനക്തം 
ബലിമിച്ചന്തോ വിതുദസ്യ പ്രേക്ഷ്യാഃ 
തേഭ്യോ ബലിം പുഷ്ടികാമോ ഹരാമി 
മയി പുഷ്ടിം പുഷ്ടിപതിര്‍ദധാതും സ്വാഹാ. 
വിതുദന്റെ (ശിക്ഷ നല്‍കുന്ന രുദ്രന്‍) പ്രേക്ഷ്യന്മാര്‍ 

(ഭൃത്യന്മാര്‍) ബലിയെ ആഗ്രഹിക്കുന്നവരായി രാവും പകലും 

സഞ്ചരിക്കുന്നു. അവര്‍ക്കു പുഷ്ടിയെ ആഗ്രഹിക്കുന്ന ഞാന്‍ 

ബലികൊണ്ടുവരുന്നു പുഷ്ടിപതി(പുഷ്ടിയുടെ നാഥന്‍) 
എനിക്ക്‌ പുഷ്ടി നല്‍കുമാറാകട്ടെ. 


അറുപത്തിയേഴാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അറുപത്തിയെട്ട്‌ 


1. ഓം തദ്‌ ബ്രഹ്മം ഓം തദ്‌ വായുഃ ഓം തദാത്മാ. 
ഓം തത്‌ സത്യം. തത്‌ സര്‍വ്വം. ഓം തത്‌ 
പുരോര്‍ നമഃ 


ഓം അത്‌ ബ്രഹ്മമാകുന്നു. ഓം അത്‌ വായുപാകുന്നു. 
ഓം അത്‌ ആത്മാവാകുന്നു. ഓം അത്‌ സത്യമാകുന്നു. ഓം 
അന്യ. സര്‍വമാകുന്നു ഓം. ആപരമാത്മാവിന്‌ നമസ്കാരം. 


2. ഓം അന്തശ്ചരിതി ശ്രുതേഷു ഗുഹായാം 
വിശ്വമൂര്‍ത്തിഷു 


ത്വം യജ്ഞസ്ത്വം വഷ്ടകാരസ്ത്വമിന്ദ്രസ്ത്വം 
രുദ്രസ്ത്വം 

വിഷ്ണുസ്ത്വം പ്രജാപതിഃ ത്വം തദാപ 

ആപോ ജ്യോതീ രസോ മൃതം ്രഹ്മഭൂര്‍ഭുവഃ 


സുവരോ. 


എല്ലാ മുര്‍ത്തികളോടും കൂടിയ ജീവികളില്‍ ഓങ്കാരരൂപി 
യായ ആ ബ്രഹ്മം ഹൃദയാന്തര്‍ഭാഗത്ത്‌ വര്‍ത്തിക്കുന്നു. 


പരമാത്മാവേ, അങ്ങ്‌ യജ്ഞമാണ്‌, വഷ്ടകാരമാണ്‌, ee 
കുന്നു, രുദ്രനാകുന്നു, വിഷ്ണുവാകുന്നു, (്രഹ്മാവാകുന്നു, 
പ്രജാപതിയാകുന്നു. നദികളിലെ ജലമാകുന്നു, സമുദ്രത്തിലെ 
ജലമാകുന്നു, സൂര്യന്‍ തുടങ്ങിയ ജ്യോതിസ്സുകളാകുന്നു, 
മധുരം മുതലായവ രസമാകുന്നു, അങ്ങ്‌ അമൃതമാകുന്നു, 
വേദമാകുന്നു, ഭൂലോകവും ഭുവര്‍ലോകവും സുവര്‍ലോകവും 
അങ്ങുതന്നെയാകുന്നു. 


അറുപത്തിയെട്ടാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം അറുപത്തി ഒമ്പത്‌ 


1. ശ്രദ്ധായാം പ്രാണേ നിവിഷ്ടോ മൃതം ജൂഹോമി. 
ശ്രദ്ധായാമപാനേ നിവിഷ്ടോ മൃതം ജൂഹോമി 
ശ്രദ്ധായാം വ്യാനേ നിവിഷ്ടോ മൃതം ജൂഹോമി 
ശ്രദ്ധായാമുദാനേ നിവിഷ്ടോ മൃതം ജൂഹോമി 
ശ്രദ്ധായാം സമാനേ നിവിഷ്ടോ മൃതം ജൂഹോമി. 
ബ്രഹ്മണി ആത്മാമൃതത്വായ. 
ഞാന്‍ ശ്രദ്ധയില്‍ പ്രാണനില്‍ അമൃതം സമര്‍പ്പിക്കുന്നു. 

ഞാന്‍ ശ്രദ്ധയില്‍ അപാനനില്‍ അമൃതം സമര്‍പ്പിക്കുന്നു. 

ഞാന്‍ ശ്രദ്ധയില്‍ വ്യാനനില്‍ അമൃതം സമര്‍പ്പിക്കുന്നു. ഞാന്‍ 
ശ്രദ്ധയില്‍ ഉദാനനില്‍ അമൃതം സമര്‍പ്പിക്കുന്നു. ഞാന്‍ 
ശ്രദ്ധയില്‍ സമാനനില്‍ അമൃതം സമര്‍പ്പിക്കുന്നു. 


അമൃതത്വത്തിനായി (മോക്ഷം) എന്റെ ആത്മാവ്‌ ബ്രഹ്മത്തില്‍ 
ഏകീഭവിക്കട്ടെ. 


2. അമൃതോപസ്തരണമസി 


ഭക്ഷണം ആരംഭിക്കുന്നതിനുമുമ്പ്‌ വെള്ളമെടുത്ത്‌ 
ആചമിക്കുമ്പോള്‍ ചൊല്ലേണ്ട മന്ത്രം നീ അമൃതമായ അന്ന 
ബ്രഹ്മത്തിന്‌ വസ്ത്രമാകുന്നു (ജലത്തെ അന്നത്രഹ്മത്തെ 
മൂടുന്ന വസ്ത്രമായി സങ്കല്പിക്കപ്പെടുന്നു.) 
3. ശ്രദ്ധയാം പ്രാണേ നിവിഷ്ടോമൃതം 
ജൂഹോമി ശിവോ മാ വിശ്വപ്രദാഹായ, പ്രാ 
ണായ സ്വാഹാ. ശ്രദ്ധായാമപാനേ നിവിഷ്ടോ 
മൃതം ജൂഹോമി. ശിവോ മാ വിശാപ്രദാഹായ. 
അപാനായ സ്വാഹാ. ശ്രദ്ധായാം വ്യാനേ 
നിവിഷ്ടോമൃതം ജൂഹോമി ശിവോ മാ വിശാ 
പ്രദാഹായ. വ്യാനായ സ്വാഹാ. ശ്രദ്ധായാം 
ഉദാനേ നിവിഷ്ടോമൃതം ജൂഹോമി. ശിവോ മാ 
വിശ്വാപ്രദാഹായ ഉദാനായ സ്വാഹാ. ശ്രദ്ധാ 
യാം സമാനേ നിവിഷ്ടോ മൃതം ജൂഹോമി 
ശിവോ മാ വിശാപ്രദാഹായ. ഉദാനായ സ്വാ 
ഹാ. ശ്രദ്ധായാം സമാനേ നിവിഷ്ടോമൃതം 
ജൂഹോമി. ശിവോ മാ വിശ്വപദാഹായ. സമാ 


നായ സ്വഹോ ബ്രഹ്മണി മ ആത്മമൃതത്വായ. 


P 


I 


ശ്രദ്ധയില്‍ പ്രാണനില്‍ നിവിഷ്ടമായി അമൃത്തെ ഞാന്‍ 
ഹോമിക്കുന്നു. മംഗളമായിതീര്‍ന്ന്‌ ദഹിപ്പിക്കുന്നതിനായി 
എന്നിലേക്ക്‌ ഗ്പവേശിച്ചാലും. പ്രാണനായി സ്വാഹാ. 
അപാനനായി സ്വാഹാ, വ്യാനനനായി സ്വാഹാ. ഉദാനനായി 
സ്വാഹാ. സമാനനായി സ്വാഹാ. 


അറുപത്തൊമ്പതാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം എഴുപത്‌ 

1. ശ്രദ്ധായാം പ്രാണേനിവിശ്യാമൃതം ഹുതം 
പ്രാണമന്നേനാപ്യായസ്വ ശ്രദ്ധായാമപാനേ 
നിവിശ്യാമൃതം വ്യനേ നിവിശ്യാമൃതം 
ഹുതം. വ്യാനമന്നേനാപ്യായസ്വ ശ്രദ്ധായാ 

മുദാനേ നിവിശ്യാമൃതം ഹുതം. ഉദാനമന്നേനാ 

പ്യായസ്വ. ശ്രദ്ധയാം സമാനേ നിവിശ്യാ 


മൃതം ഹുതം. സമാനമന്നേനാപ്യായസ്വ. 


ഞാന്‍ ശ്രദ്ധയോടു കൂടി പ്രാണനില്‍ അമൃതരൂപമായ 
ഹവിസ്സ്‌ അര്‍പ്പിച്ചിരിക്കുന്നു. ഈ അന്നത്താല്‍ എന്റെ പ്രാണ 
ശക്തി വര്‍ദ്ധിപ്പിച്ചാലും ഞാന്‍ ശ്രയയോടെ അപാനനില്‍ 
അമൃതരൂപമായ ഹവിസ്സ്‌ അര്‍പ്പിച്ചു. ഈ അന്നത്താല്‍ 
അപാനശക്തി അങ്ങ്‌ വര്‍ദ്ധിപ്പിക്കണം. ഞാന്‍ ശ്രദ്ധയോടെ 
സമാനനില്‍ അമൃതരൂപമായ ഹവിസ്സ്‌ സമര്‍പ്പിച്ചിരിക്കുന്നു. 
ഈ അന്നം കൊണ്ട്‌ എന്റെ സമാനശക്തിയെ വര്‍ദ്ദിപ്പിച്ചാലും. 


(ഈ മന്ത്രങ്ങള്‍ ഭക്ഷണത്തിനുശേഷം എഴുന്നേല്‍ക്കുന്ന 
തിനു മുമ്പ്‌ പഞ്ചപ്രാണങ്ങളോടുള്ള പ്രാര്‍ത്ഥനയായി ചൊല്ലാ 


നുളളത്‌. 


അനുവാകം എഴുപത്തി ഒന്ന്‌ 
അംഗുഷ്ഠമാത്രഃ പുരുഷോംഗുഷ്ഠം ച സമാശ്രിതഃ 
ഈശഃസര്‍വ്വസ്യ ജഗതഃ പ്രഭുഃ പ്രീണാതു വിശ്വഭുക്‌ 
അംഗുഷഠമാത്രനായ പുരുഷന്‍ (പെരുവിരലോളം 
പോന്ന പുരുഷന്‍) അംഗുഷ്ഠത്തെയും ശിരസ്സിനെയും 


ആശ്രയിച്ചിരിക്കുന്നു. സര്‍വജഗത്തിന്റെയും ഈശനും 
വിശ്വഭുക്കുമായ (എല്ലാം അനുഭവിക്കുന്നവന്‍) 


എഴുപത്തിരണ്ടാം അനുവാകം കഴിഞ്ഞു 


അനുവാകം എഴുപത്തിമൂന്ന്‌ 
1. വയഃ സുപര്‍ണ്ണാ ഉപസേദുരിനന്ദ്രം 
പ്രിയമേധാ ട്ൃൂഷയോ നാധമാനാഃ 
അപ ധ്വാന്തമൂര്‍ണ്ണുഹി പൂര്‍ദ്ധി ചക്ഷുഃ 
മുമുഗ്ദ്ധ്യസ്മാന്നിധയേവ ബദ്ധാന്‍. 
നല്ല വര്‍ണ്ണങ്ങളുള്ള (ചിറകുകള്‍) വയുസ്സുകള്‍ (പക്ഷി 


കള്‍) എന്നപോലെ നാഥമാനന്മാരും (യാചിക്കുന്നവര്‍) പ്രിയ 
മേധന്മാരുമായ (യാഗം ഇഷ്ടപ്പെടുന്ന) ജഷികള്‍ ഇന്ദ്രനെ 


ഉപസാദിച്ചു. (സമീപിച്ചു) ധാന്തത്തെ (ഇരുട്ട്‌) അങ്ങ്‌ as 
ച്ചാലും. ചക്ഷുസ്സിനെ (ജ്ഞാനപ്രകാശത്തെ) വര്‍ദ്ധിപ്പി 
ച്ചാലും. നിധ (ചങ്ങല) കൊണ്ടെന്നപോലെ ബദ്ധന്മാരായട 
(മായയാല്‍ ബന്ധിക്കപ്പെട്ട) ഞങ്ങളെ മോചിപ്പിച്ചാലും 


എഴുപത്തിമൂന്നാം അനുവാകം കഴിഞ്ഞു. 


അനുവാകാം എഴുപത്തിനാല്‌ 


1. പ്രാണാനാം ഗ്രന്ഥിരസി രുദ്രോ മാ 


വിശാന്തകഃ തേനാന്നേനാപ്യയസ്വ. 


അല്ലയോ രുദ്ര, അങ്ങ്‌ പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെ 
യും കൂട്ടി യോജിപ്പിക്കുന്ന കെട്ടാകുന്നു. ദുഃഖങ്ങളെല്ലാം 
അകറ്റുന്ന അന്തകനായി എന്തില്‍ പ്രവേശിച്ചാലും ഞാന്‍ 
കഴിച്ച ഭക്ഷണത്താല്‍ എന്നെ വര്‍ദ്ധിപ്പിച്ചാലും. 


(ഹൃദയത്തില്‍ തൊട്ട്‌ പതുക്കെ ചൊല്ലാനുള്ള മന്ത്രമാണിത്‌) 


എഴുപത്തിനാലാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം എഴുപത്തിയഞ്ച്‌ 
1. നമോ രുദ്രായ വിഷ്ണുവേ മൃത്യുര്‍മ്മേ പാഹി. 


രുദ്രനന്‌ നമസ്കാരം. വിഷ്ണുവിന്‌ നമസ്‌ കാരം. 
മൃത്യൂവില്‍ നിന്ന്‌ എന്നെ രക്ഷിച്ചാലും. 


എഴുപത്തിയഞ്ചാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം എഴുപത്തിയാറ്‌ 


1. ത്വമഗ്നേ ദ്യുഭിസ്ത്വമാശുശുക്ഷാണീ 

സ്ത്വമദ്ഭ്യസ്ത്വമശ്മനസ്പരി 

ത്വം വനേഭ്യസ്ത്വമോഷധിീഭ്യസ്ത്വം 

നൃണാം നൃപതേ ജായസേ ശുചിഃ 

ഹേ അഗ്നേ അങ്ങ്‌ ദ്യുക്കളാല്‍ (യാഗദിവസങ്ങളെ നമിത്ത 
മാക്കി) ചുറ്റുപാട്ടം ശുശുക്ഷണിയായി (പ്രകാശമാനനായി) 
ഭവിക്കുന്നു. നരന്മാരുടെ മധ്യത്തില്‍ നൃപതിക്കൊത്ത 
(രാജാവ്‌) അങ്ങ്‌ അപ്പുകളില്‍ നിന്ന്‌ (ജലം) ജനിക്കുന്നു. 
അശ്വങ്ങളില്‍ നിന്ന്‌ (കല്ല്)ഉണ്ടാകുന്നു. അങ്ങ്‌ വനങ്ങളില്‍ 
നിന്ന്‌ ജനിക്കുന്ന അങ്ങ്‌ ഓഷധികളില്‍ നിന്നുണ്ടാകുന്നു. 
ശുചിയെന്നോണം (സൂര്യന്‍)പരിശുദ്ധനായി ജനിക്കുന്നു. 


എഴുപത്തിയാറാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം എഴുപത്തി ഏഴ്‌ 
1. ശിവനേ മേ സംതിഷ്ഠസ്വ സ്യോനേന മേ 
സംതിഷ്ഠസ്വ 
സുഭൂതേന മേ സംതിഷ്ഠസ്വ ്രഹ്മവര്‍ച്ചസേന മേ 
സംതിഷ്ഠസ്വ യജ്ഞസ്യര്‍ദ്ധി മനുസംതിഷ്ഠസ്വ 


ഉപ തേ യജേഞ ഉപ തേ നമ ഉപതേ നമഃ 


ഹേ യജ്ഞ സ്വരൂപനായ ദേവ, അങ്ങയുടെ മുന്നില്‍ 
നമസ്കാരം. അങ്ങയുടെ അടുത്ത്‌ നമസ്കാരം. അങ്ങയുടെ 
അടുത്ത്‌ നമസ്കാരം. അങ്ങയുടെ അടുത്ത്‌ നമസ്കാരം. 
ശിവത്തോടു കൂടി (മംഗളം) എന്റെ അടുത്ത്‌ നിലകൊണ്ടാ 
ലും, സ്യോനവും (സുഖദായകം) സുഭുതവുമായ (സുന്ദരം) 
രൂപത്തില്‍ ബ്രഹ്മവര്‍ച്ചസത്തോടെ (വേദം പഠിച്ചവരുടെ 
തേജസ്സോടുകൂടി അങ്ങ്‌ ശോഭിക്കുന്നു. 


എഴുപത്തിയേഴാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം എഴുപത്തിഎട്ട്‌ 
1. സത്യം പരം പരം സത്യം സത്യേന ന 


സുവര്‍ഗ്ഗാലോകകാച്ചവന്തേ കദാചന 
ന ൨ 
സതാം ഹി 


സത്യം തസ്മാത്‌ സത്യേ രമന്തേ 


സതൃം എരതയും ശ്രേഷ്ഠമാകുന്നു. ഏറ്റവും 
ശ്രേഷ്ഠമായിട്ടുളളത്‌ സത്യം തന്നെയാകുന്നു. സത്യം നിമി 
ത്തം സ്വര്‍ഗ്ഗലോകത്തില്‍ നിന്ന്‌ ഒരാള്‍ക്കു ഒരിക്കലും 
താഴോട്ടുപതിക്കേണ്ടതായി വരുന്നില്ല. എന്തുകൊണ്ടെന്നാല്‍ 
സത്യം സജ്ജനങ്ങള്‍ക്കുള്ളതാണ്‌. അതുകൊണ്ട്‌ സത്യത്തില്‍ 
സന്തോഷിക്കുന്നു. 


2. തപ ഇതി തപോ നാനശനാത്പരം യദ്ധി പരം 


തപസ്തദ്‌ ദുര്‍ധര്‍ഷം തത്‌ ദുരാധര്‍ഷം തസ്മാത്‌ 
തപസിരമന്തേ. 


ചിലര്‍ തപസ്സെന്ന്‌ പറയുന്നു. അനശനത്തില്‍ നിന്നു 
പരമായ (ഉപവാസത്തില്‍ കൂടിയ) തപസ്സില്ല. യാതൊന്നാണോ 
ഉത്കൃഷ്ടമായ തപസ്സ്‌ അത്‌ ദുര്‍ധര്‍ഷമാകുന്നു. (ശീലിക്കു 
വാന്‍ ഗ്രയാസമുളളത്‌) അത്‌ ദുരാധര്‍ഷവുമാകുന്നു. 
(മറ്റുളളവര്‍ക്ക്‌ സമീപിക്കാന്‍ പ്രയാസമുള്ളത്‌ )അതിനാല്‍ 
ശ്രേയസ്സ്‌ ആഗ്രഹിക്കുന്നവര്‍ തപസ്സില്‍ സന്തോഷമുള്‍ക്കൊ 
ളളുന്നു. 
3. ദമ ഇതി നിയതം ബ്രഹ്മചാരിണസ്തസ്മാദ്‌ 
ദമേ രമന്തേ 


ദമമെന്ന്‌ (ഇന്ദ്രിയ നിഗ്രഹം) ബ്രഹ്മചാരികള്‍ എപ്പോഴും 
പറയുന്നു. അതിനാല്‍ ശ്രേയസ്സ്‌ ആഗ്രഹിക്കുന്നവര്‍ ഇന്ദ്രിയ 
നിഗ്രഹത്തില്‍ രമിക്കുന്നു. 


4. ശമ ഇത്യരണ്യേ മുനസ്തസ്മാച്ചമേ രമന്തേ. 


ശമമാണെന്ന്‌ (മനോനിയന്ത്രണം) ആരണ്യത്തിലുളള 
(വനം) മുനികള്‍ പറയുന്നു. അതുകൊണ്ട്‌ മനോനിയന്ത്രണ 
ത്തില്‍ അവര്‍ സന്തോഷിക്കുന്നു. 
5. ദാനമിതി സര്‍വ്വാണി ഭൂതാനി പ്രശംസന്തി 
ദാനാന്നാതിദുഷ്കരം തസ്മാദ്ദാനേ രമന്തേ 


ദാനമെന്ന്‌ എല്ലാ ഭൂതങ്ങളും (ജീവികള്‍) പ്രശംസിക്കു 
ന്നു. ദാനത്തെക്കാള്‍ അതിദുഷ്കരമായി ഒന്നുമില്ല. അതു 


കൊണ്ട്‌ ശ്രയസ്സില്‍ ആഗ്രഹിക്കുന്നവര്‍ ദാനത്തില്‍ നി 


6. ധര്‍മ്മ ഇതി ധര്‍മ്മേണ സര്‍വൃമിദം പരിഗൃഹീതം 


ധര്‍മ്മന്നാതിദുശ്ചരം തസ്മാദ്ദര്‍മ്മേ രമന്തേ 


മോക്ഷ സാധനമായിട്ടുളളത്‌ ധര്‍മ്മമാണെന്ന്‌ പറയുന്നു. 
ധര്‍മ്മത്താല്‍ ഇതെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്നു. 
ധര്‍മ്മത്തെപ്പോലെ അനുഷ്ഠിക്കുവാന്‍ പ്രയാസമേറിയതായി 
മറ്റൊന്നില്ല. അതിനാല്‍ ശ്രേയസ്സ്‌ ആഗ്രഹിക്കുന്നവന്‍ 


ധര്‍മ്മത്തില്‍ രമിക്കുന്നു. 


7. പ്രജന ഇതി ഭൂയാംസസ്തസ്മാത്‌ ഭൂയിഷ്ഠഃ 
പ്രജായന്തേ 


തസ്മാത്‌ ഭൂയിഷ്ഠാഃ പ്രജനനേ രമന്തേ. 


പ്രജനം (സന്താനോല്പാദനം) മോക്ഷ കാരണമെന്നും 
വളരെയധികം ആളുകള്‍ പറയുന്നുണ്ട്‌. അതിനാല്‍ വളരെയ 
ധികം ആളുകള്‍ പ്രജകളെ ജനിപ്പിക്കുന്നു. അങ്ങനെ പലരും 


സന്താനോലപാദനത്തില്‍ സന്തോഷിക്കുന്നു. 
8. അഗ്നയ ഇത്യാഹ തസ്മാദഗ്നയ ആധാതവ്യാഃ 


വേദനിഷ്ഠന്മാരാ വൈദികന്മാര്‍ അഗ്നികള്‍ മോക്ഷകാ 
രണമെന്ന്‌ പറയുന്നു. ആയതിനാല്‍ മോക്ഷേച്ശയാല്‍ അവര്‍ 


അഗ്ന്യാധാനം ചെയ്യുന്നു. 


9. അഗ്നിഹോത്രമിത്യാഹ 
തസ്മാദഗ്നിഹോത്ര രമന്തേ 


മോക്ഷകാരണമാണ്അഗ്നിഹോത്രമെന്ന്‌ ചിലര്‍ പറയു 
ന്നു. അതുകൊണ്ട്‌ അഗ്നിഹോത്രത്തിൽ സന്തോഷിക്കുന്നു. 


10. യജ്ഞ ഇതി യജേഞന ഹി ദേവാ ദിവം ഗതാഃ 


തസ്മാദ്‌ യജ്ഞേ രമന്തേ. 


ചിലര്‍ പറയുന്നത്‌ യജ്ഞമാണ്‌ മോക്ഷസാധനമെ 
ന്നാണ്‌. അതിനാല്‍ ചിലര്‍ യജ്ഞത്തില്‍ സന്തോഷിക്കുന്നു, 
ആണ്‌ മോക്ഷകാരണമെന്ന്‌ ജ്ഞാനികള്‍ വിചാരിക്കുന്നു. 
അതിനാല്‍ ജ്ഞാനികള്‍ മനസ്സ്‌ കൊണ്ടുളള ഉപാസനയില്‍ 


മാത്രം വിശ്വസിക്കുന്നു. 


12. മാനസമിത വുദ്വാംസഃ തസ്മാദ്‌ വിദ്വാംസ 


ഏവ മാനസേ രമന്തേ. 


ഹിരണ്യ ഗര്‍ഭന്‍ പറയുന്നത്‌ സന്യാസമാണ്‌ മോക്ഷകാ 
രണമെന്നാണ്‌ ഹിരണ്യഗര്‍ഭനായ ബ്രഹ്മാവ്‌ അങ്ങ അഹം 
ശ്രേഷ്ഠനാണല്ല്ലോ. യഥാര്‍ത്ഥത്തില്‍ ഇതുവരെ പറഞ്ഞ 
എല്ലാ ധര്‍മ്മങ്ങളും അപരങ്ങളായ (താണനിലയിലുളള) 
തപസ്സുകളാകുന്നു. ന്യാസം തന്നെയാണ്‌ (സന്യാസം) 
എല്ലാറ്റിനും മികച്ചത്‌. യാതൊരുവന്‍ ഇങ്ങനെ അറിയുന്നു 


ഉപനിഷത്താകുന്നു (രഹസ്്യവേദവിദ്യ) 


എഴുപത്തിയെട്ടാം അനുവാകം കഴിഞ്ഞു. 


P 


അനുവാകം എഴുപത്തി ഒന്‍പത്‌ 


1. പ്രജാപത്യോ ഹ്യാരുണിഃ സുപര്‍ണ്ണേയഃ 
പ്രജപതിം പിതരമപസസാര കിം ഭഗവന്തഃ 
പരമം വദന്തീതി. തസ്മൈ പ്രോവാച. 
പ്രജാപതൃനും (പ്രജാപതിയുടെ പുത്രന്‍) സുവര്‍ണ്ണേയ 

നുമായ (സുവര്‍ണ്ണയുടെ പുരതന്‍) ആരുണി പിതാവായ 

പ്രജാപതിയെ സമീപിച്ചു. ഭഗവാന്മാരായ മഹര്‍ഷിമാര്‍ എന്തി 
നെ ഏറ്റവും ഉത്കൃഷ്ടമെന്ന്‌ പറയുന്നു എന്ന്‌ അവനോട്‌ 
പറയുകയുണ്ടായി. 

2. സത്യേന വായുരാവാതി സത്യേനാദിത്യോ 
രോചതേ ദിവി സത്യം വാചഃ പ്രതിഷ്ഠാ 
സത്യേ സര്‍വ്വം പ്രതിഷ്ഠിതം തസ്മാത്‌ 
സത്യം പരമം വദന്തി 
സത്യത്താല്‍ കാറ്റ്‌ വീശുന്നു. സത്യത്താല്‍ ആദിത്യന്‍ 

ആകാശത്തില്‍ പ്രകാശിക്കുന്നു. വാക്കിന്റെ പ്രതിഷ്ഠ 

സത്യമാകുന്നു. സത്യത്തില്‍ സകലതും പ്രതിഷ്ഠിതമായി 
രിക്കുന്നു. അതിനാല്‍ സത്യത്തെ സര്‍വോത്കൃഷ്ടമെന്ന്‌ 
മഹര്‍ഷിമാര്‍ പറയുന്നു. 

3. തപസാ ദേവാ ദേവതാഗ്ര ആയന്‍ 
തപസാര്‍ഷയഃ സുവരന്വവിന്ദന്‍ 
തപസാ സപത്നാന്‍ പ്രണുദാമാ 
രാതീസ്തപസി സര്‍വ്വം പ്രതിഷ്ഠിതം 
തസ്മാത്‌ തപഃ പരമം വദന്തി. 
ആദ്യം ദേവന്മാര്‍ തപസ്സുകൊണ്ട്‌ ദേവതാഭാവം പ്രാപി 

ച്ചു. ജൂഷിമാര്‍ തപസ്സുകൊണ്ട്‌ സുവര്‍ലോകത്തെ പ്രാപിച്ചു. 
തപസ്സുകൊണ്ട്‌ അരാതികളായ സപ്തന്മാരെ (ശ്രേയസ്സിന്‌ 
പ്രതിബന്ധമായി നില്‍ക്കുന്ന ശ്രതുക്കളെ) നശിപ്പിക്കട്ടെ. 
സകലതും തപസ്സിലാണ്‌ പ്രതിഷ്ഠിതമായിട്ടുളളത്‌. അതിനാല്‍ 
തപസ്സ്‌ അത്യന്തം ശ്രേഷ്ഠമായി മഹര്‍ഷിമാര്‍ പറയുന്നു. 

4. ദമേനേ ദാന്താഃ കില്ബിഷമവധുമ്പന്തി 
ദമേന ബ്രഹ്മചാരിണഃ സുവരഗച്ഛന്‍ ദമോ 
ഭൂതാനാം ദരാധര്‍ഷം ദമേ സര്‍വ്വം പ്രതിഷ്ഠിതം 
തസ്‌മാദ്ദമഃപരമംവദന്തി. 
ദാന്തന്മാര്‍ (ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവര്‍) ദമനം 

കൊണ്ട്‌ (ഇന്ദ്രിയനിയന്ത്രണം) കില്‍ബിഷത്തെ (പാവം) 

നശിപ്പിക്കുന്നു. ദമത്തില്‍ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അതു 
കൊണ്ട്‌ ദമം അങ്ങേ അറ്റം ശ്രേഷ്ഠമാണെന്ന്‌ അറിവുള്ളവര്‍ 
പറയുന്നു. 

5. ശമേനേ ശാന്താഃ ശിവമാചരന്തി ശമനേ 
നാകം മുനയോ ന്വവിന്ദന്‍ ശമോ ഭൂതാനാം 
ദുരാധര്‍ഷം ശമേ സര്‍വ്വം പ്രതിഷ്ഠിതം തസ്മാത്‌ 


ശമഃ പരമം വദന്തി 


ശമത്താല്‍ (മനോനിയന്ത്രണം) ശാന്തന്മാരായ a 
വത്തെ (മംഗളം) ആചരിക്കുന്നു. മുനികള്‍ ശമം കൊണ്ട്‌ 
നാകത്തെ (സ്വര്‍ഗ്ഗം) പ്രാപിച്ചു. ശമം ഭൂതങ്ങള്‍ക്ക്‌ (ജീവികള്‍ 
പ്രാപിക്കുവാന്‍ വിഷമുളളതാണ്‌ സകലതും ശമത്തില്‍ 
പ്രതിഷ്ഠമായിരിക്കുന്നു. അതിനാല്‍ ശമം സര്‍വശ്രേഷ്ഠമെന്ന്‌ 
അറിവുള്ളവര്‍ പറയുന്നു. 


6. ദാനം യജ്ഞാനാം വരൂഥം ദക്ഷിണാ, ലോകേ 
ദാതാരം സര്‍വ്വ ഭൂതാന്യുപജീവന്തി, ദാനേന 
അരാതീരപാനുദന്ത, ദാനേന ദ്വിഷന്തോ 
മിത്രാ ഭവന്തി, ദാനേ സര്‍വ്വം പ്രതിഷ്ഠിതം 
തസ്മാദ്ദാനം പരമം വദന്തി. 
ദക്ഷിണയാഗങ്ങളുടെ വരൂഥമായ (പ്രധാനം) ദാനമാ 

കുന്ന ലോകത്തില്‍ സകല ഭൂതങ്ങളും ദാതാവിനെ ഉപജീവി 
ക്കുന്നു. ദാനം കൊണ്ട്‌ അരാതികളെ (ശ്രതുക്കള്‍) ഇല്ലാതാ 
ക്കാന്‍ കഴിയുന്നു. ദാനം കൊണ്ട്‌ ദ്വിഷത്തുക്കള്‍ (ശ്രതുക്കള്‍) 
മിത്രങ്ങളായി ഭവിക്കുന്നു. സകലതും ദാനത്തില്‍ പ്രതിഷ്ഠി 
തമാണ്‌. അതു നിമിത്തം ദാനം അത്യന്തം ഉത്കൃഷ്ടമെന്ന്‌ 
അറിവുള്ളവര്‍ പറയുന്നു. 

7. ധര്‍മ്മോ വിശ്വസ്യ ജഗതഃ പ്രതിഷ്ഠാ ലോകേ 
ധര്‍മ്മിഷ്ഠം പ്രജാ ഉപസര്‍പന്തി ധര്‍മ്മേണ പാപ 
മപനുദതി ധര്‍മ്മേ സര്‍വ്വം പ്രതിഷ്ഠിതം തസ്മാ 
ദ്ധര്‍മ്മം പരമം വദന്തി. 
വിശ്വമായ ജഗത്തിന്റെയും (എല്ലാ ലോകം) പ്രതിഷ്ഠ 

(ആശ്രയം) ധര്‍മ്മമാകുന്നു. ലോകത്തില്‍ ധര്‍മ്മിഷ്ഠനെ 

പ്രജകള്‍ സമീപിക്കുന്നു. ധര്‍മ്മത്താല്‍ പാപം നശിക്കുന്നു. 

ധര്‍മ്മത്താല്‍ എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നു. അതു 


കൊണ്ട്‌ ധര്‍മ്മം ശ്രേഷ്ഠമായ ശ്രേയഃ സാധനമെന്ന്‌ അറി 
വുളളവര്‍ പറയുന്നു. 


8. പ്രജനനം വൈ പ്രതിഷ്ഠം ലോക 
സാധു പ്രജായാ 
സ്നന്തും തമ്പാനഃപിതൃണാമനൃണോ ഭവതി. 
തദേവ തസ്യാന്യണം തസ്മാത്‌ പ്രജനനം 


പരമം വദന്തി 


സന്തത്യുല്പാദനം ലോകത്തില്‍ നിലനില്പിന്‌ 
കാരണമാകുന്നു. ശാസ്ത്രപ്രകാരം പ്രജകളെ നിലനില്പിനെ 
ചെയ്യുന്ന പിതാക്കള്‍ക്ക്‌ കടമില്ലാത്തവനായിഭവിക്കുന്നു. 
അതുതന്നെയാണ്‌ അവന്‍ കടമില്ലാതിരിക്കുന്ന അവസ്ഥ. 
അതുകൊണ്ട്‌ ശന്തത്യുല്പാദനം എത്രയും ശ്രേഷ്ഠചകമെന്ന്‌ 
പറയുന്നു. 


9. അഗ്നയോ വൈത്രയീ വിദ്യാ ദേവയാനഃ പന്ഥാ 
ഗാര്‍ഹത്യ ലൂക്‌ പൃഥിവീ രഥന്തരമമ്പാഹാര്യ 
പചനഃ യജുരന്തരിക്ഷം വാമദേവ്യമാഹവനീയഃ 


സാമ സുവര്‍ഗ്ഗോ ലോകാ ബൃഹത്‌ തസ്മാഗ്നീന്‍ 
പരമം വദന്തീ. 


N 


ത്രയീ വിദ്യ (മുന്നു വേദങ്ങളില്‍ നിന്ന്‌ കിട്ടുന്ന ജ്ഞാനം) 
ദേവയാനമായ പന്ഥാവ്‌(മാര്‍ഗ്ഗം) ഗാര്‍ഹപത്യഗ്നി, ജഗ്വേദം, 
പൃഥിവീരുവം, രഥന്തരമെന്ന സാമ ഗാനം ഇതൊക്കെത്തന്നെ 
അഗ്നിദേവന്മാര്‍തന്നെ. അന്പാഹാര്യ പചനമെന്ന അഗ്നി 
യജുര്‍വേദവും അന്തരീക്ഷരുപവും വാവദേവ്യമെന്നു 
പറയുന്ന സാമഗാനവും ആഹവനീയാഗ്നിയും സാമ വേദ 
വും, സ്വര്‍ഗ്ഗവും ബൃഹത്തെന്നു പറയുന്ന സാമഗാനവും 
എല്ലാം അഗ്നി സ്വരൂപങ്ങളോ, അഗ്നികളാല്‍ പ്രാപിക്കപ്പെടാന്‍ 
കഴിയുന്നതോ ആണ്‌. അതിനാല്‍ അഗ്നികളെ ശ്രേഷ്ഠമെന്ന്‌ 


ദേവവിത്തുക്കള്‍ കരുതുന്നു. 


10. അഗ്നിഹോത്രം സായം പ്രാതര്‍ഗൃഹാണാം 
നിഷ്കൃതിഃ സ്വിഷ്ടം സുഹുതം 
യജ്ഞക്രതൂനാം 
പ്രായണം സുവര്‍ഗ്ഗസ്യ ലോകസ്യ ജ്യോതിഃ 


തസ്മാദഗ്നിഹോത്രം പരമം വദന്തി. 


സായം കാലത്തിലും പ്രാതഃ കാലത്തിലും ചെയ്യുന്ന 
അഗ്നിഹോത്രം ഗൃഹങ്ങള്‍ക്ക്‌ (വീടുകളില്‍ ചെയ്യുന്ന 
പാപങ്ങള്‍ക്ക്‌) നിഷ്കതിയാകുന്നു. (പ്രായശ്ചിത്തം) സ്വിഷ്ടം 
(നല്ലപോലെയജിക്കപ്പെട്ട യാഗം) സുഹുതം. (വേണ്ട വിധം 
നടത്തിയ ഹോമം) യജ്ഞങ്ങളുടെയും ക്രതുക്കളുടെയും 
പ്രായണവും (പ്രാരംഭം) സ്വര്‍ഗ്ഗലോകത്തിന്റെ ജ്യോതിസ്സും 
ആകുന്നു. അതുകൊണ്ട്‌ അഗ്നിഹോത്രം ഏറ്റവും ശ്രേഷ്ഠ 
മെന്ന്‌ വൈദികന്മാര്‍ കരുതുന്നു. 
12. മാനസം വൈ പ്രാജപത്യം പവിത്രം 

മാനസേന മനസാ സാധു പശ്യതി മനസാ 

ജൂഷയഃ പ്രജാ അസൃജന്ത മാനസേ സര്‍വ്വം 

പ്രതിഷഠിതം തസ്മാന്മാനസം പരമം വദന്തി 

മാനസം (മനസ്സുകൊണ്ടുള്ള ഉപാസന) പ്രാജാപത്യ 
മാണ്‌ (പ്രജാപതിയെ സംബന്ധിച്ചത്‌) അത്‌ പവിത്രമാകുന്നു. 
ഉപാസനയാല്‍ ഏകാഗ്രമായ മനസ്സിനാല്‍ നല്ലത്‌ കാണാന്‍ 
കഴിയുന്നു. മനസ്സുകൊണ്ട്‌ മുനിമാര്‍ പ്രജകളെ സൃഷ്ടിച്ചു. 
മനസ്സിന്റെ ഏകാഗ്രതയിലാണ്‌ സകലതും പ്രതിഷ്ഠിതമായിട്ടു 
ളളത്‌ അതിനാല്‍ മാനസത്തെ ഏററവും ശ്രേഷ്ഠമെന്ന്‌ 
അറിവുള്ളവര്‍ പറയുന്നു. 
13. ന്യാസ ഇത്യാഹുര്‍മ്മനീഷിണോ ബ്രഹ്മാണാം 

ബ്രഹ്മാ വിശ്വഃ കതമഃ സ്വയംശ്രൂഃ 

പ്രജാപതിഃ സംവത്സര ഇതി. 

മനീഷികള്‍ (ജ്ഞാനികള്‍) ന്യായം എന്ന്‌ ്രഹ്മാവിനെ 
പറയുന്നു. ര്രഹ്മം വിശ്വമാകുന്നു. കതമന്‍ (ആനന്ദസ്വരൂപി) 
സ്വയം ഭൂ (തനിയെ ഉണ്ടായവന്‍) പ്രജാപതി (പ്രജകളുടെ 
നാഥന്‍) സംവത്സരന്‍ (കാലസ്വരൂപി) ഇങ്ങനെയെല്ലാം 
ബ്രഹ്മാവിനെപ്പറ്റി പറയുന്നു. 
14. സംവത്സരോ സാവിദിത്യോ യ ഏഷ 


ആദിത്യേ പുരുഷഃ സ പരമേഷ്ഠീ ബ്രഹ്മാത്മാ 


കാലസ്വരൂപമായ സംവത്സരം ആ ന 
ആദിത്യനില്‍ യാതൊരു പുരുഷനുണ്ടോ അവന്‍ പരമേഷ്ഠി 
യും (ഹിരഞ്ചഗര്‍ഭന്‍) ബ്രഹ്മാത്മാവും (പരബ്രഹ്മസ്വരുപി) 
15. യാഭിരാദിത്യസ്തപതി രശ്മിഭിസ്താഭിഃ 

പര്‍ജ്ജന്യോ വര്‍ഷതി പര്‍ജ്ജന്യേനോഷധി 

വനസ്പതയഃ പ്രജായന്ത ഓഷധിവനസ്പതി 
ഭിരന്നംഭവത്യന്നേന പ്രാണാഃ ്രാണൈര്‍ബലം 
ബലേന തപസ്തപസാ ശ്രദ്ധാ ശ്രദ്ധയാ 

മേധാ മേധയാ മനീഷാ മനീഷയാ മനോ 

മനസാ ശാന്തിഃ ശാന്ത്യാ ചിത്തം ചിത്തേന 

സ്മൃതിഃ സ്മൃത്യാ സ്മാരം സ്മാരേണ 
വിജ്ഞാനം 
വിജ്ഞാനേനാത്മാനം വേദയന്തി തസ്മാദന്നം 


ദദന്‍ സര്‍വ്വാണ്യേതാനി ദദാത്യന്നാത്‌ പ്രാണാ 


ഭവന്തി ശ്രുതാനാം പ്രാണൈര്‍മ്മനോ മനസശ്ച 


വിജ്ഞാനം വിജ്ഞാനാദാനന്ദോ ബ്രഹ്മയോനിഃ 


ഏതൊരു രശ്മികളെക്കൊണ്ടാണോ സൂര്യന്‍ ചൂടുണ്ടാ 
ക്കുന്നത്‌ ആ രശ്മികളെക്കൊണ്ട്‌ വര്‍ജ്ജന്യന്‍ (മേഘം) 
ആയിത്തീര്‍ന്ന്‌ മഴ പെയ്യിക്കുന്നു. പര്‍ജന്യന്‍ നിമിത്തം 
ഓഷധികളും വനസ്പതികളും അന്നമുണ്ടാകുന്നു. (ഭക്ഷണ 
സാധനങ്ങള്‍) അന്നം കൊണ്ട്‌ ്രാണങഅങളും, ശ്രാണങ്ങ 
ളാല്‍ ബലവും, ബലത്താല്‍ തപസ്സും, തപസ്സുകൊണ്ട്‌ 
ശ്രദ്ധയും, ശ്രദ്ധകൊണ്ട്‌ മേധയും (ബുദ്ധി) മേധകൊണ്ട്‌ 
മനീഷയും (ഇന്ദ്രിയസംയമം ഇന്ദ്രിയ സംയമം കൊണ്ട്‌ മനനു 
ശക്തിയും, മനാനിഗ്രഹം കൊണ്ട്‌ ശാന്തിയും, ശാന്തികൊണ്ട്‌ 
ജ്ഞാനതൃപ്തമായ ചിത്തവും, ചിത്തംകൊണ്ട്‌ ഓര്‍മ്മശക്തി 
യും, ഓര്‍മ്മശക്തിയാല്‍ നിരന്തരസ്മരണവും, നിരന്തരസ്മര 
ണത്താല്‍ വിശേഷേണ ഉളള ജ്ഞാനവും ലഭിക്കുന്നു. 
വിജഞാനം കൊണ്ട്‌ ആത്മാവിനെ അറിയാന്‍ കഴിയുന്നു. 
അതിനാല്‍ അന്നം ദാനം ചെയ്യുന്നവന്‍ ഇതെല്ലാം നല്‍കുന്നു. 
അന്നത്തില്‍ നിന്ന്‌ ജീവികളുടെ പ്രാണങ്ങളുണ്ടാകുന്നു. 
വിജ്ഞാനത്താല്‍ ആനന്ദം സിദ്ധിക്കുന്നു. അതാകട്ടെ എല്ലാ 
റ്റിന്റെയും ഉത്ഭവസ്ഥാനമായ പരബ്രഹ്മാവ്‌. 


16.സ വാ ഏഷ പുരുഷഃ പഞ്ചാത്മാ 


യേന സര്‍വ്ൃമിദം പ്രോതം പൃഥിവീ ചാന്തരിക്ഷം ച 
ദ്യാശ്ച ദിശശ്ചാവാന്തരദിശാശ്ച സ വൈ 
സര്‍വ്വമിദം 
ജഗത്സ സ ഭൂതം സ ഭവ്യം ജിജ്ഞാസക്നുപ്ത 
ജുൃതജാ 
രയിഷ്ഠാഃ ശ്രദ്ധാ സത്യോ പഹസ്പാന്തമസോ 
പരിഷ്ടാത്‌ ജ്ഞാത്വാ തമേവം മനസാ 
ഹൃദാച ഭൂയോ 
ന മൃത്യുമുപയാഹി വിദ്വാന്‍. തസ്മാദ്ന്യാ 


സമേഷാം തപസാമതിരിക്തമാഹുഃ 


D 


1 


സന്യാസം കൊണ്ട്‌ പരമസത്യം സാക്ഷാത്ക്കരിച്ചിട്ടുളള 
ആ പുരുഷന്‍ അഞ്ചു വിധത്തില്‍ അഞ്ച്‌ സ്വഭാവങ്ങളോടു 
കൂടിയവനായിത്തീരുന്നു. പൃഥിവിയും അന്തരീക്ഷവും ആകാ 
ശവും അവന്‍ തന്നെ. ഈ ജനത്തെയും അവനാണ്‌. അവന്‍ 
ഭൂതകാലമാണ്‌. അവന്‍ ഭവ്യമാണ്‌. (വരാന്‍ പോകുന്നത്‌) 
അവന്‍ ജിഞ്ജാസാല്‍ ലക്ഷൃത്തിലെത്തിയവനാണ്‌. 
രയിഷ്ഠന്‍ (ആത്മജ്ഞാനമാകുന്ന ധനമാര്‍ന്നവന്‍) വിശ്വാസ 
വും, സത്യവും പഹസ്വാനും (സ്വായം പ്രകാശന്‍) ആണ്‌ 
അവന്‍ തമസ്സിന്റെ ഉപരിനില്‍ക്കുന്നു. മനസ്സും കൊണ്ടും 
ഹൃദയംകൊണ്ടും അവനെ ഇങ്ങനെ മനസ്സിലാക്കി ജ്ഞാനി 
മരണം പ്രാപിക്കുന്നില്ല. അതിനാല്‍ ന്യാസത്തെ (സന്യാസം) 
ഈ തപസ്സുകളില്‍ വെച്ച്‌ അതിരിക്തമെന്ന്‌ (വിശിഷ്ടം) 
പറയുന്നു. 


17. വസുരണ്പോ വിഭുരസി പ്രാണേ ത്വമസി 
സന്ധാതാ ബ്രഹ്മന്‍ ത്വമസി വിശ്വസൃത്തേ 
ജോദാസത്വമസ്ൃഗ്നേരസി വര്‍ച്ചോദാസ്ത്വമസി 


സൂര്യസ്യ ദ്യുമ്നോദാസ്ത്വമസി ചന്ദ്രമാസ 
ഉപയാമ 


ഗൃഹീതോസി ബ്രഹ്മണേ ത്വാ മഹസേ. 

അല്ലയോ ബ്രഹ്മന്‍, അങ്ങ്‌ വസുരണ്വനാകുന്നു. (ആത്മ 
ജ്ഞാനമാകുന്ന ധനം നല്‍കുന്നവന്‍) വിഭുവുമാകുന്നു, 
പ്രാണനുമായി കൂട്ടി ഘടിപ്പിക്കുന്നുവനാകുന്നു. അങ്ങ്‌ വിശ്വ 
സൃട്ട്‌ ആണ്‌ (വിശ്വവ്യാപി) അങ്ങു ചന്ദ്രന്റെ ദ്യുമ്നോദാവ്‌ 

(പ്രകാശമാകുന്ന ധനം നല്‍കുന്നവന്‍) ഉപയാമ ഗൃഹീതനാ 

ണങ്ങ്‌ (ഉപയാമമെന്ന പഠ്രതത്തിലെടുത്ത സോമരസം) 

ചൈതന്യ സ്വരൂപമായ ബ്രഹ്മ തത്വജ്ഞാനത്തിനായി അങ്ങ 
യെ ഞാന്‍ ഭജിക്കുന്നു. 

18. ഓമിത്യാത്മാനം യുജ്ഞീത ഏതദ്വൈെ മഹോപ 
നിഷദം ദേവാനം ഗുഹ്യം യ ഏവം വേദം ബ്രഹ്മ 
ണോ മഹിമാനമാപ്നോതി തസ്മാത്‌ ബ്രഹ്മണോ 
മഹിമാനമിത്യുപനിഷത്‌. 

“ഓം” എന്നുച്ചരിച്ചുകൊണ്ട്‌ ആത്മാവിനെ യോജിപ്പിക്ക 
ണം. ദേവന്മാര്‍ക്കുകൂടി രഹസ്യമായിട്ടുളള വിശിഷ്ടമായ 
ഉപനിഷത്ത്‌ ഇതാകുന്നു. ഏതൊരുവന്‍ ഇങ്ങനെ ബ്രഹ്മ 
ത്തിന്റെ മഹത്വം അറിയുന്നു, അവന്‍ ബ്രഹ്മത്തിന്റെ മഹത്വം 
പ്രാപിക്കുന്നു. ഇങ്ങനെ ഉപനിഷത്ത്‌ 


എഴുപത്തൊമമ്പതാം അനുവാകം കഴിഞ്ഞു. 


അനുവാകം എണ്‍പത്‌ 


1. തസ്യൈവം വിദുഷോ യജ്ഞസ്യാത്മാ യജമാനഃ 
ശ്രദ്ധാ പത്നീ ശരീരമിധ്മമുരോ വേദിര്‍ലോമാനി 
ബര്‍ഹിവേദഃ ശിഖാ ഹൃദയം യൂപഃ കാമ ആജ്യം 


മന്യുഃ പശുസ്തപോഗ്നിര്‍ദമഃ ശമയിതാ 
(ദാനം) ദക്ഷി 


ണാ വാക്ഹോതാ പ്രാണ ഉദ്ഗാതാ 
ചക്ഷുരധ്വര്യുര്‍ 


മനോ ബ്രഹ്മാ ശ്രോത്രമഗ്നീത്‌ യാവദ്ധിയതേ സാ 
ദീക്ഷാ യദശ്നാതി തദ്ധവിര്‍യ്യത്പിബതി തദസ്യ 
സോമപാനം യദ്രമതേ തദുപസദോ യത്‌ സഞ്ചര 
ത്യുപവിശത്യുത്തിഷ്ഠതേ ച സ 
പ്രവര്‍ഗ്യോയന്മുഖം 
തദാഹവനീയോ യാ വ്യാഹൃതിരാഹുതിര്‍യ്യദസ്യ 
വിജ്ഞാനം തജ്ജുഹോതി യത്സായം 
പ്രാതരത്തി 
തത്സമിധം യത്പ്രാതര്‍മ്മാധ്യന്ദിനം സായം ച 
താനി സവനാനി യേ അഹോരാത്ര തേ 
ദര്‍ശപൂര്‍ണ്ണ 
മാസന യേ ര്‍ദ്ദമാസാശ്ച മാസാശ്ച തേ 
ചാതുര്‍മ്മാ 
സ്യാനി യേ ദൃതവസ്തേ പശുബന്ധാ 
യേ സംവത്സ 
രാശ്ച പരിവത്സരാശ്ച തേഹര്‍ഗണാഃ സര്‍വ്വവേദ 
സാം വാ ഏതത്സ്ത്രം യന്മരണം 
തദവഭ്യഥം ഏത 
ദ്വൈ ജരാമര്‍യ്യമഗ്നിഹോത്രം സത്രം യേ 
ഏവം വിദ്വാ 
നിദഗയനേ പ്രമീയതേ ദേവാനാമേവ മഹിമാനം 
ഗത്വാദിത്യസ്യ സായുജ്യം ഗച്ഛത്യഥ യോ 
ദക്ഷിണേ 
പ്രമീയതേ പിതൃണാമേവ മഹിമാനം ഗതവ ചന്ദ്ര 
മസഃസായുജ്യം ഗച്ഛത്യേത വൈ സൂര്യാചന്ദ്ര 
മസോര്‍മ്മഹിമാനന ബ്രാഹ്മണോ 
വിദ്വാന ഭിജയതി 


തസ്മാദ്‌ ബ്രഹ്മണോ മഹിമാനമാപ്നോതി 
തസ്മാദ്‌ 


ബ്രഹ്മണോ മഹിമാനമിത്യുപനിഷത്‌. 


ഈ വിധത്തില്‍ സത്യത്തിന്റെ സാക്ഷാത്ക്കാരം ലഭി 
ചിട്ടുളള ജ്ഞാനിയുടെ ജീവിതം തന്നെ യജ്ഞമാണ്‌. ജ്ഞാ 
നിയുടെ ആത്മാവ്‌ ആ യജ്ഞത്തില്‍ യജമാനനത്രേ. 
യജമാനപതി അദ്ദേഹത്തിന്റെ ശ്രദ്ധതന്നെ. അദ്ദേഹത്തിന്റെ 
ശ്രദ്ധ തന്നെ. അദ്ദേഹത്തിന്റെ ശരീരം തന്നെ വിറകാണ്‌. 
മാറിടമാണ്‌ വേദി. രോമങ്ങള്‍ ദര്‍ഭപ്പുല്ലുകളാകുന്നു. വേദമാ 
ണ്‌ ശിഖ, ഹൃദയം, യുപവും, ആഗ്രഹം, ആജ്യമാകുന്നു. 
കോപം ഹോമിക്കുവാനുള്ള മൃഗമാണ്‌. തപസ്സ്‌ അഗ്നിയാണ്‌. 
ബലി നല്‍കുന്നവന്‍ ഇന്ദ്രിയ നിഗ്രഹം; വാക്ക്‌ ഹോതാവ്‌, 
ഉദ്ഗാതാവെന്ന പുരോഹിതനും വാക്കാണ്‌ ചക്ഷുസ്സ്‌ അധ്വര്യം 
എന്ന പുരോഹിതനത്രേ. മനസ്സ്‌ ബ്രഹ്മമാകുന്ന പുരോഹിതന്‍; 
ശ്രോത്രം അഗ്നീത്‌ എന്ന പുരോഹിതനാണ്‌. ജീവന്‍ എത്ര 


കാലം ഉണ്ടോ അത്രയും കാലം ദീക്ഷയാണ്‌. ഭക്ഷിക്കുന്നത്‌ 
ഹവിസ്സ്‌; കുടിക്കുന്നത്‌ സോമപാനം; സന്തോഷിക്കുന്നത്‌ 
ഉപസദ്‌ എന്ന കര്‍മ്മം. സഞ്ചരിക്കല്‍, ഇരിക്കല്‍, എവുന്നേല്‍ 
ക്കല്‍ ഇവ പ്രവര്‍ഗ്യം എന്ന കര്‍മ്മമാകുന്നു. മുഖം ആഹവനീ 
യാഗനിയാണ്‌. സംസാരിക്കുന്നത്‌ ആഹുതി. വിജ്ഞാനം, 
ഹോമം, പ്രഭാതത്തിലെയും വൈകുന്നേരത്തെയും ഭക്ഷണം 
അഗ്നില്‍ വിറകിടുന്നതാണ്‌. പ്രഭാതവും മധ്യാഹ്നവും 
സായാഹ കാലവും സവനങ്ങളാണ്‌. പക്ഷങ്ങളും, മാസ 
ങ്ങളും, ചതുര്‍മാസ്യങ്ങള്‍, ജതുക്കള്‍ പശുബന്ധയാഗം, 
സംവത്സരങ്ങളും പരിസംവത്സരങ്ങളും അഹര്‍ഗണ യാഗ 
ങ്ങള്‍; എല്ലാം കുടി സന്യാസിയുടെ ജീവിതം ഒരു യജ്ഞ 


മാണ്‌ മരണം അവഭ്യഥ സ്നാനമാകുന്നു. ഇങ്ങനെ ചി 
ണപര്യന്തമുളള ജീവിതം അഗ്നിഹോത്ര മാകുന്നു- അഗ്നി 
ഗോത്രമെന്ന യജ്ഞമാകുന്നു. ഇതറിയുന്നവന്‍ ഉത്തരായണ 
കാലത്ത്‌ ദേവന്മാരുടെ മാഹാത്മ്യം പ്രാപിച്ച്‌ ആദിത്യാത്മ 
കമായ സായുജ്യം പ്രാപിക്കുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും 
മഹത്വം പ്രത്യകമറിയുന്ന വിപ്രന്‍ അവ രണ്ടും സാക്ഷാത്ക 
രിക്കുന്നു. എന്നാല്‍ പരമസത്യം സാക്ഷാത്കരിച്ച സന്യാസി 
ബ്രഹ്മത്തിന്റെ മാഹാത്മ്യം നേടുന്നു. അതിനാല്‍ പരബ്രഹ്മ 
ത്തെ മനസ്സിലാക്കുന്നത്‌ ശ്രമിക്കണം. 


മഹാനാരായ ണോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പ മഹൌവാ ക്യോപഷണ്ഘത്ത്‌ ൭ 
യാ 


ശാന്തിപാഠം 


ഓം ഭ്ര്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭ്രദം 
പശ്യേപമാക്ഷഭിര്യജത്രേഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാം 
സസ്തനൂഭിവ്യ.ശേമ ദേവഹിതം യദായുഃ സ്വസ്തി നഃ 
ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ 
സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ 
ബൃഹസ്പതിര്‍ ദധാതു ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ മംഗളം 
കേള്‍ക്കണേ. കണ്ണുകള്‍ കൊണ്ട്‌ മംഗളം കാണണേ. അരോഗ 


ദൃഡ്ദഗാത്രരായി ഞങ്ങള്‍ നിങ്ങളെ സ്തുതിച്ചകൊണ്ടിരിക്കണേ. 


ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സു മുഴുവന്‍ ഞങ്ങള്‍ അനു 
ഭവിക്കണേ. മഹാകീര്‍ത്തിമാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം 
നല്‍കണേ. സര്‍വജ്ഞനായ പൂഷാവ്‌ ഞങ്ങള്‍ക്ക്‌ മംഗളമരുള 
ട്ടെ. അപ്രതിഹതവേഗവാനായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളം 
നല്‍കണേ. ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ നന്മയരുളണേ. ഓം 


ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഹരി ഓം അഥ ഹോവാച ഭഗവാന്‍ ബ്രഹ്മ പരോ 
ക്ധാനനുഭവപരോപനിഷദം വ്യാഖ്യാസ്യാമഃ ഗുഹൃത്ഗു 
ഹൃതരമേഷാ ന പ്രാകൃതായ ഉപദേഷ്ടവ്യാ സാത്വികാ 
യാന്തര്‍മുഖായ ഹരിശുശ്രൂഷവേ അഥ സംസൃതി 
ബന്ധ മോക്ഷയോര്‍വിദ്യാവിദ്യേ ചക്ഷുഷി ഉപസം 
ഹൃത്യ വിജ്ഞായാവിദ്യ ലോകാണ്ഡസ്തമോ 
ദൃഖ്തമോ ഹി ശാരീരപ്രപഞ്ചമാ ബ്രഹ്മ സ്ഥാവരാന്ത 
മന്താഖിലാണ്ഡഭൂതം നിഖില നിഗമോ ദിതസകാമകര്‍മ്മ 
വ്യവഹാരോ ലോകഃ 


അതിനെത്തുടര്‍ന്ന്‌ ബ്രഹ്മാവ്‌ അപരോക്ഷാനുഭവപരമായ ഉപ 
നിഷത്ത്‌ വ്യാഖ്യാനിക്കാമെന്ന്‌ പറഞ്ഞു. ഈ ഉപനിഷത്ത്‌ 

പ്രാകൃതന്മാര്‍ക്ക്‌ ഉപദേശിച്ചു കൊടുക്കരുത്‌ കാരണം ഇത്‌ 

എത്രയും ഗോപനീയമാണ്‌ എങ്കിലും സാത്വികവൃത്തിയോടു 
കൂടിയവനും അന്തര്‍മുഖനും ഗുരു ശുശ്രൂഷാപരനുമായ 

ശിഷ്യന്‌ ഉപദേശിക്കാം. അതിനാല്‍ സാംസാരികമായ ബന്ധ 

നത്തിനും മോക്ഷത്തിനും കാരണഭൂതമായ അവിദ്യാനേത്രങ്ങള്‍ 
ഉപസംഹരിച്ച്‌ അജ്ഞാനാന്ധകാരമകറ്റി സകാമകര്‍മ്മങ്ങളില്‍ 
വ്യാപൃതമായ ലോകത്തെ തത്വജ്ഞാനത്തിലേക്ക്‌ നയിക്കേണ്ട 
താവശ്യമാണ്‌. 


2. നൈഷോ ! ന്ധകാരോ ! യമാത്മാ വിദ്യാ ഹികാ 
ണ്ഡാന്തരാദിത്യോ ജ്യോതിര്‍മണ്ഡലം ഗ്രാഹ്യം നാപരം 
അസാവാദിത്യോ (്രഹ്മേത്യജപയോപഹിതം ഹംസഃ 
സോ ഹം പ്രാണാപാനാഭ്യാം പ്രതിലോമാനുലോ 
മാഭ്യാം സമുപലഭ്യൈവം സാ ചിരം ലബ്ധ്വാതൃവൃദാ 
ത്മനി ്രഹ്മണ്യഭിധ്യായമാനേ സച്ചിദാനന്ദഃ പരമാത്മാ 
വിര്‍ഭവി 


ആത്മാവ്‌ അന്ധകാരമയമല്ലെന്നു സ്വയം പ്രകാശത്തില്‍ 
നിന്നു ഭിന്നമല്ലാത്തതുകൊണ്ട്‌ സ്വയം പ്രകാശരുപമാണെന്നു 
മുള്ള ജ്ഞാനം ലഭിക്കാതിരിക്കുന്നിടത്തോളം മനുഷ്യന്‍ 
ജ്ഞാനം നേടണം. വിദ്യ ജ്യോതിര്‍സ്വരൂപമാണ്‌. ഏറെ പ്രയ 
ത്നമില്ലാതെയും ക്ലേശസാധനങ്ങള്‍ കൂടാതെയും ബ്രഹ്മപ്രാപ്തി 
സുലഭമാണ്‌. അതിന്റെ പേരാണ്‌ ഹംസം. താനും ബ്രഹ്മത്തിന്റെ 
ഒരംശമെന്നു കരുതി പ്രാണാപാന ശ്വാസങ്ങല്‍ മുഖേന ഇതി 


P 


N 


നുള്ള ജ്ഞാനമാര്‍ജ്ജിച്ച്‌ ചിരസാധന ചെയ്ത്‌ ഈ വിദ്യ 
മുഖേന സമഷ്ടി വൃഷ്ടി തദൈക്യം എന്നീ മൂന്നു രൂപത്തിലുള്ള 
ബ്രഹ്മത്തില്‍ ധ്യാനിച്ചാല്‍ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാ 
വിനെ സാക്ഷാത്കരിക്കാം. 


3. സഹസ്രഭാനുമച്ചുരിതാ പൂരിതാ പൂരിതത്വാദലി 
പ്യാപാരവാരപ്പൂര ഇവ നൈഷാ സമാധിഃ നൈഷായോ 
ഗസിദ്ധിഃ നൈഷാ മനോലയഃ ബ്രഫൈക്യം തത്‌ ആദി 
തൃവര്‍ണ്ണം തമസസ്തു പരേ സർവാണി രൂപാണി 
വിചിത്യ ധീരാ നാമാനി കൃത്വാ 7 ഭിവദന്യ ദാസ്തേ 
ധാതാ പുരസ്താദ്യമുദാജഹാര. ശക്രഃ പ്രവിദ്വാന്‍ പ്രതി 
ശശ്ചത്ര്സഃ തമേവം വിദ്വാനമുത ഇഹ ഭവതി നാന്യഃ 
പന്ഥാ അയനായ വിദ്യതേ. യജേഞന യജ്ഞമജയന്ത 
ദേവാഃ താനി ധര്‍മ്മാണി പ്രഥമാന്യാ സന്‍ തേ ഹ 
നാകം മഹിമാനം സചന്തേ യത്ര പൂർവേ സാധ്യാ 
സന്തി ദേവാഃ 


തത്വജ്ഞാനവൃത്തി ആയിരം സൂര്യന്മാരുടെ പ്രകാശത്തോ 
ടുകൂടിയതും പ്രശാന്തവും ബ്രഹ്മരസപൂരിതവും ആണ്‌. ഈ 
വൃത്തി സമാധിയോ യോഗസിദ്ധിയോ മനോലയമോ അല്ല. 
പ്രത്യക്ഷ്രബഹ്മത്തിന്റെ ഏകാത്മ സ്വരൂപമാണ്‌. ആദിത്യസ്വരു 
പമാണ്‌. സര്‍വചരാചരങ്ങളും മിഥ്യയെന്നു കരുതി തന്റെ 
തന്മാത്ര സ്വരൂപം ഗ്രഹിക്കുന്നവര്‍ മാത്രം ബ്രഹ്മസ്വൂപം പ്രാപി 
ക്കുന്നു. ബ്രഹ്മാവും ഇത്‌ പറഞ്ഞിട്ടുണ്ട്‌. ദിക്കുകളും ഉപദിക്കു 
കളും ബ്രഹ്മജ്ഞാനികളില്‍ മുഖ്യനായ ഇന്ദ്രനും ഇത്‌ പറഞ്ഞി 
ട്ടുണ്ട്‌. ഈ ബ്രഹ്മത്തെ ഇങ്ങനെ മനസ്സിലാക്കുന്ന വിദ്വാന്‍ പര 
മാത്മസ്വരുപനായിത്തീരുന്നു. മോക്ഷലബ്ധിക്ക്‌ വേറെ മാര്‍ഗ്ഗ 
മില്ല. ഇന്ദ്രാദി ദേവന്മാരും ജ്ഞാനയജ്ഞം കൊണ്ട്‌ യജിക്കു 
കയും അങ്ങനെ ജീവന്മുക്തരായിത്തീരുകയും ചെയ്തു. ജീവ 
ന്മുക്ത രൂപത്തിലുള്ള കര്‍മ്മങ്ങളാണ്‌ ആദ്യമുണ്ടായത്‌ ആദ്യം 


സാധ്യം മാത്രമായിരുന്നത്‌ അവിടെ എത്തിയപ്പോള്‍ പ്രകാശ 
രൂപമായി. 


4. സോ ! ഹമര്‍ക്കഃ പരം ജ്യോതി 
രര്‍ക്കജ്യോതിരഹം ശിവഃ 
ആത്മജ്യോതിരഹം ശുക്രഃ 


സര്‍വജ്യോതിര സാവദോഹഃ 


ഞാന്‍ ചിദാദിത്യനും പരം ജ്യോതിസ്സുമാണ്‌, അതേ ശിവ 
തത്വമാണ്‌, അതേ ആത്മജ്യോതിസ്സാണ്‌ സകലതും പ്രകാശിപ്പി 
ക്കുന്ന ആ ബ്രഹ്മത്തിന്റെ സ്വരൂപവും അതില്‍ നിന്ന ഭിന്നവു 
മാണ്‌. 


5. യ ഏതദ ഥര്‍വശിരോ  ധീതേ പ്രാതരധിയാനോ 
രാത്രികൃതം പാപം നാശയതി സായമധീയാനോ ദിവ 
സകൃതം പാപം നാശയതി തത്‌ സായം പ്രാതഃ പ്രയു 
ഞ്ജാനഃ പാപോ ₹ അപാപോ ഭവതി മധ്യംദിനമാദി 
ത്യാഭിമുഖോ ₹ ധീയാനഃ പഞ്ച മഹാപാതകോപപാത 
കാത്‌ പ്രമുച്യതേ സര്‍വവേദപാരായണപുണ്യം ലഭ 
തേ. ശ്രീമഹാവിഷ്ണു സായൂജ്യമവാപ്നോതീത്യുപ 
നിഷത്‌. 


ഈ അഥര്‍വശിരസ്സ്‌ പ്രഭാതത്തില്‍ അധ്യയനം ചെയ്യുന്ന 
വന്‍ രാത്രി ചെയ്ത പാപം നശിപ്പിക്കുന്നു. വൈകുന്നേരം അധ്യ 
യനം ചെയ്യുന്നവന്‍ പകലത്തെ പാപം നശിപ്പിക്കുന്നു. 
കാലത്തും വൈകിട്ടും അധ്യയനം ചെയ്യുന്നവന്‍ പാപിയാണെ 
ങ്കിലും പാപഹീനനാകുന്നു. ഉചചക്ക്‌ സൂര്യാഭിമുഖമായി അധ്യ 
യനം ചെയ്യുന്നവന്‍ പഞ്ചമഹാപാതക കോപത്തില്‍ നിന്ന മുക്ത 
നാകുന്നു. സര്‍വവേദപാരായണം പുണ്യം നേടുന്നു. ശ്രീമഹാ 
വിഷ്ണു സായുജ്യം പ്രാപിക്കുന്നു. 


മഹാവാക്യോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


സ 


മഹോപന്ദ്ഷ്ത്ത്‌ 


a 


ശാന്തിപാഠം 
ഓം ആപ്യയന്തു മമാംഗാനി വാക്‌ പ്രാണശ്ചക്ഷുഃ 1 
ശ്രോേത്രമഥോ ബാലമിന്ദ്രിയാണി ച സർവാണി. 


സര്‍വം ബ്രഹ്മോപനിഷദം മാഹം 
ബ്രഹ്മ നിരാകുര്യാം.1 


മാ മാ ബ്രഹ്മ നിരാകരോദനിരാകരണ മസ്ത്വ 


നിരാകരണം മേ അസ്തുക 

തദാത്മനി നിരതേ യ ഉപനി 1 

ഷത്സൂ ധര്‍മ്മാസ്തേ മയി സന്തു തേ മയി സന്തു 1 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 1 


പര്രബഹ്മമെ, എന്റെ സര്‍വാംഗങ്ങളും വാക്ക്‌, പ്രാണന്‍, 
നേത്രം, ശ്രോത്രം എന്നിവയു, ശക്തിയു ഇന്ദ്രിയങ്ങളും 


I 


N 


പരിപുഷ്ടമാക്കട്ടെ. ഇത്‌ ഉപനിഷത്ദുക്തമായ ബ്രഹ്മമാണ്‌. 
ഞാന്‍ ഇതിനെ നിരാകരിക്കുന്നില്ല. ബ്രഹ്മം എന്നെ നിരാകരി 
ക്കാതിരിക്കണേ. എനിക്കും ്രഹ്മത്തിനും തമ്മില്‍ അഭേദ്യ 
മായ ബന്ധം ഉണ്ടാകണേ. ്രഹ്മനിരതനായ എന്നില്‍ ഉപനി 
ഷദുക്തങ്ങളായ ധര്‍മ്മങ്ങള്‍ നിലനില്‍ക്കണേ. ഓം ശാന്തിഃ 


ശാന്തിഃ ശാന്തിഃ 


1. അഥാതോ മഹോപനിഷദം വ്യാഖ്യാസ്യാമ സ്തദാ 
ഹുരേകോ ഹ വൈ നാരായണ ആസിന്ന 
ബ്രഹ്മാനേശാനോ നാപോ നാഗ്നീഷോമാ നേ മേ 
ദ്യാവാന്‍ പൃഥിവീ ന നക്ഷ്രതാണി ന സുര്യോ ന 
ചന്ദ്രമാ സ ഏകാകീന രമതേ. തസ്യാധ്യാനാന്ത 
സ്ഥസ്യ യജ്ഞസ്തോമമുച്യതേ. 


ഇനി മഹോപനിഷത്തിനെപ്പറ്റി പ്രതിപാദിക്കാം. ആദി 
യില്‍ കേവലം നാരായണന്‍ മാത്രമേ ഉണ്ടായിരുന്നുളളു. 
ബ്രഹ്മാവോ രുദ്രനോ ജലമോ അഗ്നിയോ വായുവോ ആകാ 
ശമോ പൃഥ്വിയോ നക്ഷ്രതങ്ങളോ സൂര്യനോ ഒന്നും ഉണ്ടാ 
യിരുന്നില്ല. ഏകാകിയായിരിക്കാന്‍ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. 
അതുകൊണ്ട്‌ അദ്ദേഹം സങ്കല്പധ്യാനം ചെയ്തു. ആ 
ധ്യാനത്തിന്‌ യജ്ഞ സ്തോമമെന്ന്‌ പറയുന്നു. 


2. തസ്മിന്‍പുരുഷാശ്ചതുര്‍ദ്ദശ ജായതേ 
ഏകാകന്യാ 1 


ദശേന്ദ്രിയാണി മനഃ ഏകാദശം തേജഃ ദ്വാദശേധ്‌ 
ഹംകാരഃ I 
ത്രയോ ദശകുഃപ്രാണാഃ ചതുര്‍ദൃശ ആത്മാ 
പഞ്ച ദശീ [I 
ബുദ്ധിഃ ഭുതാനിപഞ്ചതന്മാ്രാണീ. പഞ്ചമഹാ 
ഭൂതാനി 1 
സ ഏകഃ പഞ്ച വിംശതിഃ പുരുഷഃ തത്പുരുഷം 
പൂരുഷോ 1 
നിവേശ്യ നാസ്യ പ്രധാന സംവത്സരാ 
ജായന്തേ I 


സംവത്സാരാ ദധി ജായന്തേ I 


ആ ധ്യാനഫലമായി പതിന്നാലു പുരുഷന്മാരും ഒരു 
കന്യകയും ജനിച്ചു. പത്ത്‌ ഇന്ദ്രിയങ്ങളും തേജസ്വിയായ 
മനസ്സും അഹങ്കാരവും പ്രാണനും ആത്മാവുമാണ്‌. ആ 
പതിന്നാലു പുരുഷന്മാര്‍. ഈ പതിന്നാലു പുരുപന്മാര്‍ക്കു 
പുറമെ ബുദ്ധിയാകുന്ന കനൃകയുണ്ടായി ഇവയ്ക്കും 
ഭിന്നമായി സൂക്ഷ്മഭൂതങ്ങളോടുകൂടിയ അഞ്ചു തന്മാത്രകളും 
പഞ്ചമഹാഭുതങ്ങളും ഉണ്ടായി. ഈ പുരുഷന്‍ പ്രവേശിച്ചു. 
എന്നാല്‍ ഇരുപത്തിയഞ്ചു തത്വങ്ങളോടു കൂടിയ വിരാട്‌ പുരു 
ഷനില്‍ നിന്നും സംവത്സരങ്ങള്‍ ഉണ്ടാകുന്നില്ല സംവത്സര 
ങ്ങള്‍ കാലമാകുന്ന സംവത്സരത്തില്‍ നിന്നുമാണുണ്ടാ 
കുന്നത്‌. 

3. അഥ പുനരേവം നാരായണ. സോ [?ന്യത്‌ കാമോ! 


മനസാ ധ്യായത്‌ സൃതസ്യ ധ്യാനാന്തഃ 


സ്ഥസ്യ Sates 
ര്രയക്ഷഃ ശൂലപാണിഃ പുരുഷോ ജായതേ ബിബ്ര! 


ച്രിയം യശഃ സത്യം ബ്രഹ്മചര്യം തപോ 
വൈരാഗ്യം 1 


മന ഐശ്വര്യം സ്രപണവാ വ്യാഹൃതയ 
ദൃഗ്യജുഃ സാമാ 


ഥര്‍വാംഗിരസഃ സർവാണി ഛന്ദാംസി താന്യംഗേ 1 


സമാശ്രീതാനി തസ്മാദീശാനോ 
മഹാദേവോമഹാദേവഃl 


അനന്തരം നാരായണന്‍ മറ്റൊരു സങ്കല്പത്തോടു കൂടി 
ധ്യാനത്തില്‍ മുഴുകി. അപ്പോള്‍ അദ്ദേഹത്തിന്റെ നെറ്റിയില്‍ 
നിന്നും (്രിന്റേതനും ധ്രിശൂലപാണിയുമായ വിശിഷ്ടപുരു 
ഷനുണ്ടായി. യശസ്സ്‌, സത്യം തപസ്സ്‌, ബ്രഹ്മാചര്യം, വൈ 
രാഗ്യം, നിയന്ത്രിത മനസ്സ്‌, ഐശ്വര്യം പ്രണവം ചേര്‍ന്ന 
വ്യാഹൃതികള്‍, നാലു വേദങ്ങള്‍, സമ്പൂര്‍ണ്ണഛന്ദസ്സുകള്‍ 
എന്നിവ ആ സിദ്ധപുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു. അതി 
കൊണ്ട്‌ അദ്ദേഹത്തിന്‌ ഈശാനനെന്നും മഹാദേവനെന്നും 
പേരുകള്‍ ഉണ്ടായി. 


4. അഥ പുനരേവ നാരായണഃ സേോള്‍?ന്യത്‌ കാമേ 
മനസാ അധ്യായത. തസ്യാ ധ്യാനാന്തസ്ഥ സ്യ 
ലലാടാത്‌ സ്യോദേധ്പതത്‌. താഃ ഇമാഃ പ്രതതാ॥ 
അപ്സഃതതസ്തേജോ ഹിരണ്മയാണ്ഡം തരത്തl 


ബ്രഹ്മാ ചതുര്‍മ്മുഖോ ജായത 1 


നാരായണന്‍ വിണ്ടും മറ്റൊരു സങ്കല്പത്തോടെ 
ധ്യാനിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ നെറ്റിയില്‍ നിന്ന്‌ 
വിയര്‍പ്പ്‌ പൊടിഞ്ഞു. ആ വിയര്‍പ്പാണ്‌ ജലരൂപത്തില്‍ സര്‍ 
വ്രത വ്യാപിച്ചിരിക്കുന്നത്‌. ആ ജലത്തില്‍ അണുവിന്റെ 
ആകാരത്തില്‍ ഒരു ഹിരണ്മയ ഗോളം കാണപ്പെട്ടു. ആ 
തേജോഗോളത്തില്‍ നിന്നും ചതുര്‍മുഖനായ [്രഹ്മാവു 


ണ്ടായി. 


5. സേധ്ധ്യായത്‌ പൂര്‍വാഭിമുഖോ ഭൂത്വാ ഭൂരിതി 
വ്യാഹൃതിര്‍ഗായത്രംഛന്ദ ജഗ്വേദോ അഗ്നിദേവതാ. 
പശ്ചിമാഭിമുഖോ ഭൂത്വാ ഭുവരിതി വ്യാഹൃതിസ്‌ 
ത്രൈഷ്ഠുഭം ഛന്ദോ യജ്ജുര്‍വേദോ വായൂര്‍ ദേവതാ 
ഉത്തരാഭിമുഖോ ഭൂത്വാ സ്വരിതി വ്യാ ഹൃതിര്‍ജാഗതം 
ഛന്ദഃ സാമ വേദഃ സൂര്യോ ദേവതാ ദക്ഷിണാഭിമുഖോ 
ഭൂത്വാ മഹരിതി വ്യാഹൃതിരാനുഷ്ടുഭം ചന്ദോ 
അഥര്‍വവേദഃ സോമോ ദോവതാ. 


കിഴക്കോട്ടു നോക്കി നിന്ന്‌ ര്രഹ്മാവ്‌ ഭഃ എന്നുച്ച 
രിച്ചുകൊണ്ട്‌ ഗായത്രീ, ഛന്ദസ്സ്‌, ഭൂഗ്വേദം, അഗ്നി എന്നിവ 
യെയും പടിഞ്ഞാറോട്ടു നോക്കി നിന്ന്‌ ഭുവഃ എന്നുച്ചരിച്ച്‌, 
ജഗതി ഛന്ദസ്സ്‌ സാമവേദം, സൂര്യന്‍ എന്നിവയെയും തെക്കോട്ട്‌ 


നോക്കി നിന്ന്‌ “മഹസ്സ്‌” എന്നുച്ചരിച്ച്‌ അനുഷ്ടുപ്‌ 


D 


അഥര്‍വവേദം സോമന്‍ എന്നിവയെയും ധ്യാനിച്ചു. 


6. സഹസ്രശീര്‍ഷം ദേവം സഹ്രസാക്ഷം 
വിശ്വശംഭുവം 1 


വിശ്വതഃ പരമം നിത്യം വിശ്വം നാരായണം ഹരിം! 
7. വിശ്വമേദവേദം പുരുഷസ്തദ്ധിശ്വമുപജീവിതി 1 


പതിം വിശ്വേശ്വരം ദേവം സമുദ്രേ 


വിശ്വരുപിണം. 


പിന്നീട്‌ ്രഹ്മാവ്‌ സഹ്രസശീര്‍ഷനും സഹ്സ്രാക്ഷനും 
സര്‍വമംഗളസ്വരൂപനും സര്‍വവ്യാപിയും പരാതത്പരനും 
നിതൃ സ്വരൂുപനുമായ നാരായണനെ ധ്യാനിച്ചു. അദ്ദേഹം 
ആ ജഗദ്ദീശ്വരനെ ദര്‍ശിച്ചത്‌ ക്ഷീരസാഗരശായിയായിട്ടാണ്‌. 
കണ്ട മാത്രയില്‍ തന്നെ അദ്ദേഹം തന്നെയാണ്‌ വിശ്വരുപ 
നൊന്നും സകല പ്രപഞ്ചത്തിന്റെയും ജീവന്‍ ഇദ്ദേഹത്തെത്ത 
ന്നെയാണ്‌ ആശ്രയിച്ചിരിക്കുന്നതെന്നും (ബഹ്മാവിന്‌ 
ബോധ്യപ്പെട്ടു. 
8. പത്മകോശ പ്രതീകാശം ലംബത്യാ 
കോശസന്നിഭം I 


ഹൃദയം ചാപ്യധോ മുഖം സംതുസ്തൈസിത്‌ 
കാരാഭിശ്ച 1 


9. തസൃമധ്യേ മഹാനര്‍ച്ചിര്‍ വിശ്വാര്‍ച്ചിര്‍ 
വിശ്വതോമുഖം 1 


തസ്യമദ്ധ്യേവഹിശിഖാ അണീയോര്‍ധ്വാ 
വ്യവസ്ഥിതാ 1 


10. തസ്യാ ശിഖയാ മധ്യേപരമാത്മാ വ്യവസ്ഥിതഃ 1 
സ ബ്രഹ്മാ സ ഈശാനഃ സേന്ദ്ര സോക്ഷരഃ 


പരമഃ സ്വരാഡിതി മഹോപനിഷത്‌ 1 


പത്മകോശം പോലെ ദീര്‍ഘവും അധോമുഖവുമായ 
ഹൃദയത്തില്‍ നിന്ന്‌ സീത്കാരശബ്ദം പുറപ്പെട്ടുകൊണ്ടിരി 
ക്കുന്നു. ആ ഹൃദയത്തിന്റെ മധ്യത്തില്‍ മഹത്തായ ഒരു 
ജ്വാലയുണ്ട്‌. ആ അഗ്നി ജാലയുടെ. ആ ജ്വാലയാണ്‌ ദീപശി 
ഖോലെ പത്തു ദിക്കിലും പ്രകാശം വിതറി വിശ്വത്തെ 
്രകാശമാനമാക്കുന്നത്‌. ആ അഗ്നി ജ്വാലയുടെ മധ്യേ 
മുകളില്‍ ചെറിയ ഒരു അഗ്നി ശിഖയുണ്ട്‌. അതിന്റെ 
മധ്യത്തിലാണ്‌ പരമാത്മാവു തന്നെയാണ്‌ ബ്രഹ്മാവും ഈ 
ശ്വരനും ഇന്ദ്രനും അവിനാശിയും എന്ന്‌ മഹോപനിഷത്ത്‌ 


പറയുന്നു. 


രണ്ടാമധ്യായം 


1. ശുകോ നാമമഹാതേജാഃസ്വരൂപാനന്ദതത്പരഃ 1 
ജാതമാത്രേണ മുനിരാഡ്‌ യത്‌ സത്യം തദ 
വാപ്തവാന്‍! 
2. തേനാസന സ്വവിവേകേന സ്വയമേവ മഹാമനാഃ I 


പ്രവിചാരൃചിരം സാധു സ്വാത്മനിശ്ചയ 
മാപ്ത വാന്‍ 1 


ആത്മ പരമാനന്ദം നിരന്തരം ആസ്വദിക്കുന്നവനും മഹാ 
തേജസ്വിയുമായ മുനിയായിരുന്നു ശുകദേവന്‍. ജനിച്ചപ്പോള്‍ 
തന്നെ അദ്ദേഹം സതൃതത്വജ്ഞാനങ്ങള്‍ ആര്‍ജ്ജിച്ചു. 
പരാശ്രയം കൂടാതെ തന്നെ ചിന്തിച്ചു. വിവേകബുദ്ധിയാല്‍ 
ആത്മസ്വരൂപം എന്താണെന്നുളളതിനെപ്പറ്റി സുനിശ്ചിത 
ബോധമുള്‍ക്കൊണ്ടു 


3. അനാഖ്യത്വാദഗമ്ൃത്വാന്മനഃഷഷ്ഠേന്ദ്രിയ 
സ്ഥിതേഃ I 


ചിന്മാത്രമേവ മാത്മാണുരാകാശാദപി 
സൂക്ഷ്മകഃ 1 


4. ചിദണോഃ പരമസ്യാന്തഃ കോടി 
ബ്രഹ്മാണ്ഡരേണവഃ 1 


ഉത്പത്തിസ്ഥിതി മഭ്യേത്യ ലീയന്തേ ശക്തി 
പര്യയാത്‌ I 


5. ആകാശം ബാഹൃശൂനൃത്വാദനാകാശം 
തു ചിത്വതഃ 1 


ന കിഞ്ചിദ്യദനിര്‍ദേശ്യം വസ്തു സത്തേതി 
കിഞ്ചന 1 


അനിര്‍വചനീയമായ ആത്മാവ്‌ അഗമൃമാകുന്നു. 
മനസ്സാകുന്ന ആറാമത്തെ ഇന്ദ്രയത്തില്‍ ഇരിക്കുന്നതിനാല്‍ 
അത്‌ അണുവിന്റാകാരമാണ്‌. അത്‌ ചിന്മാത്രവും ആകാശ 
തത്വത്തെക്കാള്‍ അതിസൂക്ഷ്‌ വുമാകുന്നു. ഈ പമ 
ചിദ്രുപാണുവില്‍ കോടാനുകോടി (്രഹ്മാണ്ഡരേണുക്കള്‍ 
സൃഷ്ടിസ്ഥിതിലയം ചേരുന്നു. 


ആത്മാവ്‌ ചിദ്രൂപമായതിനാല്‍ ആകാശത്തില്‍ നിന്നും 
ഭിന്നമാണ്‌. എന്നാല്‍ ബാഹൃശൂന്യതയാല്‍ ഇതിന്റെ രൂപം 
വര്‍ണ്ണിക്കാന്‍ പ്രയാസമാണ്‌. ഇത്‌ വസ്തുരുപമല്ല. എന്നാല്‍ 
സത്ത ആയതിനാല്‍ വസ്തു രൂപവുമാകുന്നു. 


6. ചേതസോളസാ പ്രകാശതദ്വേദ്യ ഭാവാച്ഛി 


ലോപമഃ [ 
സ്വാത്മനി വ്യോമനി സ്വസ്ഥേജഗദുന്മേഷ 
ചിത്രകൃത്‌ 1 
7. തത്‌ ഭാമാത്രമിദം വിശ്വമിതി നസ്യാത്തതഃ പൃഥക്‌ 


ജഗത്‌ ഭേദോളപി തദ്ഭാനമിതി ഭേദേധ്പി തന്മയഃ[ 


8. സര്‍വഗഃ സര്‍വസംബന്ധോ ഗത്യഭാവനാ ഗച്ഛതി I 


നാസ്‌ തൃസാവാഗ്രയാഭാവാത്സ്രദൂപത്വാ 
തഥാസ്തിച 1 


9. വിജ്ഞാനമാനന്ദം ബ്രഹ്മരാതേര്‍ ദാതുഃ 
പരായണം I 


സര്‍വ സങ്കല്പ സന്യാസ ശ്വേതസായത്‌ 
പരിഗ്രഹഃ I 


10. ജാഗ്രതഃ പ്രത്യയാഭാവം യസ്യാഹുഃ പ്രത്യയം 
ബുധാഃ I 
യത്‌ സങ്കോച വികാസാഭ്യാം ജഗത്‌ 
പ്രളയ സൃഷ്ടയഃ I 


11. നിഷ്ഠാ വേദാന്തവാക്യാനാ മഥ വാചാമ 


T 


മറ്റൊന്നില്ലെന്ന വിശ്വാസവും ഉണ്ടായി. ധാരാളം മഴ ക്കി 


ഗോചരഃ I 


അഹം സച്ചിത്‌ പരാനന്ദ ര്രഫ്ൈവാസ്തി 
ന ചേതരഃ I 


ഇത്‌ പ്രകാശാത്മകമാകയാല്‍ ചൈതന്യ സ്വരൂപമാണ്‌. 
എന്നാല്‍ വേദനാത്മകമാകയാല്‍ ശിലാരുപവുമാണ്‌. ഉള്ളില്‍ 
ഇത്‌ വിഭിന്ന പ്രകാരത്തില്‍ വിശ്വോന്മേഷം വളര്‍ത്തുന്നു. 
വിശ്വം അതില്‍ നിന്നും ഭിന്നമല്ല. ആത്മാവില്‍ കാണുന്ന 
വിശ്വഭേദവും ആത്മാവില്‍ നിന്നും ഭിന്നമല്ല. സര്‍വ ബന്ധക 
മായതിനാല്‍ അത്‌ എവിടെയും ഗമിക്കുന്നു. എന്നാല്‍ അതില്‍ 
ഗതി സ്വാഭാവമില്ലാത്തതിനാല്‍ സഞ്ചരിക്കുന്നില്ല. നിരാശ്രി 
തമാകയാല്‍ നാസ്തി രൂപമാണ്‌; തത്വരരൂപമാകയാല്‍ അസ്തി 
രൂപമേയുളളു. ധനദാത്മാവിന്റെ മഹത്തായ ഗതി ഇതുതന്നെ 
ഏതൊരു (്രഹ്മം ആനന്ദ വിജ്ഞാന രൂപമാണ്‌, ഏതിനെ 
സ്വീകരിക്കുകയാണോ മാനസിക സങ്കല്പങ്ങളിലൂടെ ത്യാഗം 
മാത്രമായിരിക്കുന്നത്‌, ബുദ്ധിമാന്മാര്‍ ഏതൊന്നിന്റെ ബോധ 
ത്തെയാണോ മാനസിക സങ്കല്പങ്ങളിലൂടെ ത്യാഗം 
മാത്രമായിരിക്കുന്നത്‌, ബുദ്ധിമാന്മാര്‍ ഏതൊന്നിന്റെ ബോധ 
ത്തെയാണോ ജാഗ്രദവസ്ഥയുടെ ബോധത്തെയാണോ 
ജാഗ്രദവസ്ഥയുടെ ബോധമെന്നു പറയുന്നത്‌. ഏതൊന്നിന്റെ 
സങ്കോചം കൊണ്ടാണോ പ്രളയവും വികാസം കൊണ്ട്‌ 
സൃഷ്ടിയും സംഭവിക്കുന്നത്‌. ഏതൊന്നാണോ വേദാ 
ന്തവാക്യങ്ങളുടെ നിഷ്ഠാരുപവും വാചാതീതവുമായിരിക്കു 
ന്നത്‌. ആ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തില്‍ നിന്നും 
ഞാന്‍ ഭിന്നനല്ല. 


12. സ്വയൈവ സൂക്ഷ്മയാ ബുധ്യാസര്‍വം 
വിജ്ഞാതവാന്‍ശുകഃ I 


സ്വയം പ്രാപ്തേ പരേവസ്തുന്യ വിശ്രാന്ത മനാഃ 
സ്ഥിതഃ! 


13. ഇദം വസ്ത്വിതി വിശ്വാസം നാസാവാത്മ 
ന്യുപായ 1 


യാ കേവലം വിരരാമാസ്യ ചേതോ വിഷയ 
ചാപലം I 


ഭോഗേഭ്യോ ഭൂരി ഭംഗേഭ്യോ ധാരാഭ്യ ഇവ 
ചാതകഃ [ 
14. ഏകദാളസോ മല പ്രജേഞാ മേരാ വേകാന്ത 
സംസ്ഥിതഃ 1 
പ്രപച്ഛ പിതരം ഭക്ത്യാ കൃഷ്ണദ്ൈപായാനം 
മുനിം I 
15. സംസാരഡംബരമിദം കഥമഭ്യുത്ഥിതം മുനേ 1 
കഥം ച പ്രശ്രമം യാതി കിം യത്‌ കസ്യ 
കദാചന 1 
ശ്രീശുകന്‍ തന്റെ സൂക്ഷ്മ ബുദ്ധിയാല്‍ ഇതെല്ലാം 
മനസ്സിലാക്കി സ്വയം ലഭിച്ച പരമാത്മ തത്വത്തില്‍ അദ്ദേഹം 


ലീനചിത്തനായി. ഹൃദയത്തില്‍ ഇതുതന്നെയാണ്‌ വസ്തു 
എന്ന പരമാര്‍ത്ഥ ബോധവും ഇതില്‍ നിന്നും ഭിന്നമായി 


നാല്‍ സന്തോഷിച്ച ചാതകത്തിന്റെ മനോവ്യാകുലത അകല 
ത്താകുന്നതുപോലെ ശുകദോവന്റെ മനസ്സ്‌ വിഭിന്നഭോഗങ്ങള്‍ 
കൊണ്ടു ഭൂവായ ചാപല്യത്തില്‍ നിന്നും മുക്തമായി. അമല 
പ്രജ്ഞനായ ശുകന്‍ മഹാപേരുപര്‍വതത്തില്‍ ഏകാന്തമായ 
ഭാഗത്തു തപോനിഷ്ഠയിലിരിക്കുന്ന പിതാവായ കൃഷ്ണ 
ദ്വൈപായന മുനിയോട്‌ ചോദിച്ചു: “മഹാമുനേ, ഈ 
സസാരാഡംബരത്തിന്റെ ഉല്‍ഭവം എങ്ങനെയാണ്‌? ഇത്‌ 
എന്താണ്‌ വിലയം പ്രാപിക്കാത്തത്‌? ഇതെന്താണ്‌? ആരുടെ 
താണ്‌? ഇത്‌ എപ്പോള്‍ ഉണ്ടായി. ഇതെല്ലാം എനിക്ക്‌ പറഞ്ഞു 


തരണേ” 


16. ഏവം പൃഷ്ടേന മുനിനാവ്യാസേനാഖി 
ലമാത്മജേ 1 


യഥാവദഖിലം പ്രോക്തം വക്തവ്യം 


വിദിതാത്മനാ I 

17. അജ്ഞാസിഷം പൂര്‍വമേവ-മഹമിത്യഥ തത്‌ 
പിതുഃ I 

സ ശുക സ്വതയാ ബുധ്യാന വാക്യം ബഹു 
മന്യതേ 1 


18. വ്യാസോളപി ഭഗവാന്‍ ബുദ്ധവാപുശ്രാഭിപ്രായമ?! 


ദൃശ്യം പ്രത്യുവാച പുനഃപുത്രംനാഹം ജാനാമി 
ത ത്വത॥ 


19. ജനകോ നാമ ഭൂപാലോ വിദ്യതേ മിഥിലാ 
പുരേയഥാ 1 


വത്‌ വേത്തസൌ വേദ്യം തസ്മാത്‌ സര്‍വ 
മവ്യാപ്സ്്യസി! 
20. വി്രാ തൃക്തഃ ശുകഃ പ്രായാത്‌സുമേരോര്‍ 
വസുധാതലം 1 


വിദേഹനഗരിം പ്രാപ ജനകേനാഭിപാലിതാം I 


ശുകന്റെ ജിജ്ഞാസ കണ്ട്‌ ആത്മജ്ഞാനിയായ 
വ്യാസന്‍ എല്ലാ കാര്യങ്ങളും പുത്രന്‍ പറഞ്ഞുകൊടുത്തു. 
എന്നാല്‍ ശുകനാകട്ടെ ഇതെല്ലാം തനിക്ക്‌ നേരത്തെ 
അറിയാവുന്ന താണെന്ന്‌ ചിന്തിച്ചു. പിതാവു പറഞ്ഞതില്‍ 
അത്രയൊന്നും ശ്രദ്ധിച്ചില്ല. പുത്രന്റെ ഭാവം മനസ്സിലാക്കിയ 
വ്യാസന്‍ ഇങ്ങനെ പറഞ്ഞു:- “ഈ കാര്യം തത്ത്വപരമായി 
ഞാന്‍ അറിയുന്നില്ല. നിനക്ക്‌ ഈ കാര്യത്തില്‍ താല്പ 
ര്യമുണ്ടെങ്കില്‍ മിഥിലാധിപതിയായ ജനകമഹാരാജാവിനെ 
സമീപിക്കുക. അദ്ദേഹത്തിന്‌ ഈ കാര്യത്തില്‍ താല്പ 
ര്യമുണ്ടെങ്കില്‍ മിഥിലാധിപതിയായ ജനകമഹാരാജാവിനെ 
സമീപിക്കുക. അദ്ദേഹത്തിന്‌ ഈ കാര്യത്തില്‍ താല്പര്യ 
മുണ്ടെങ്കില്‍ മിഥിലാധിപതിയായ ജനകമഹാരാജാവിനെ 
സമീപിക്കുക. അദ്ദേഹത്തിന്‌ ഈ കാര്യത്തില്‍ പരിപൂര്‍ണ്ണ 
ജ്ഞാനമുണ്ട്‌. നീ ആഗ്രഹിക്കുന്ന അറിവ്‌ അദ്ദേഹത്തില്‍ 
നിന്ന്‌ കിട്ടും.” പിതാവ്‌ പറഞ്ഞതുകേട്ട്‌ ശുകന്‍ മഹാമേരുവില്‍ 
നിന്നും താഴെ ഇറങ്ങി ജനകമഹാരാജാവിന്റെ മിഥിലാ 
നഗരിയിലെത്തി. 


P 


21. ആവേദിതോളസൌഈ യാഷ്ടീകൈര്‍ജനകായ 
മഹാത്മനേ! 


ദ്വാരി വ്യാസസുതോ രാജന്‍ ശുകോഭളത്ര 
സ്ഥിതവാനിതിl 


22. ജിജ്ഞാസാര്‍ത്ഥം ശുകസ്യാസാ-വാസ്താ 
മേവേത്യ വ 
ജ്ഞായാ ഉക്ത്വാ ബഭൂവ ജനക-സ്തുഷ്ണീം 
സപ്തദിനാനൃഥ 1 


23. തതഃ പ്രവേശയാമാസ ജനകഃ ശുകമങ്കണേ I 


ത്രതാഹാനി സ സ്പതൈവ തഥൈവാവസ 
ദുന്മാനാഃ 1 


24. തതഃ പ്രവേശയാമാസ ജനകോന്തഃപൂരാജിരേ I 
രാജാ ന ദൃശ്യതേ താവ-ദിതി സ്പ്ത ദിനാനിതം 


25. തത്രോ ജ്വലാഭിഃ കാന്തഭിര്‍ഭോജനൈഃ ഭോഗ 
സഞ്ചയൈഃ I 


ജനകോലാളയാമാസശുകം ശശി നിഭാനനം 1 


26. തേ ഭോഗാ സ്താനി ഭോജ്യാനിവ്യാസ പുത്രസ്യ 
താന്മിനഃ I 


നാജഹാരമന്ദപവനോബദ്ധപീഠമിവാചലം. 1 
27. കേവലം സുസ്മഃ സ്വച്ഛോ മനനീ മുദിത മാനസ 


സമ്പൂര്‍ണ്ണ ഇവ ശീതാംശുരതിഷ്ഠദമലഃ ശുകഃ I 


ദ്വാരപാലന്മാര്‍ ശുകന്‍ വന്നതായറിഞ്ഞ്‌ ജനകമഹാരാ 
ജാവിനോട്‌ പറഞ്ഞു.- “രാജന്‍ വ്യാസമുനിയുടെ പുത്രനായ 
ശുകദേവന്‍ കൊട്ടാരവാതുക്കല്‍ നില്‍ക്കുന്നു.” ഇതു കേട്ട്‌ 


ജനകന്‍ അവജ്ഞയോടെ പറഞ്ഞു. “ അദ്ദേഹം അവിടെ 
നില്‍ക്കട്ടെ" ഏഴു ദിവസം അദ്ദേഹത്തെപ്പറ്റി ഒന്നും അന്വേ 
ഷിച്ചില്ല. എട്ടാം ദിവസം കൊട്ടാരമുറ്റത്തേക്കു ക്ഷണിച്ചു. 
വീണ്ടും ഏഴു ദിവസം അദ്ദേഹത്തോട്‌ സംസാരിച്ചില്ല. പിന്നെ 
അന്തപുരത്തിലെ മുറ്റത്തേക്ക്‌ ക്ഷണിച്ചു. എന്നാല്‍ പിന്നെ 
യും ഏഴു ദിവസം ജനകന്‍ ശുകന്റെ മുന്നില്‍ വന്നില്ല. 
അങ്ങനെ ഇരുപത്തിരണ്ടാം ദിവസം ജനകന്‍ യുവതികളും 
സുന്ദരികളുമായ സ്ത്രീകളോടും വിവിധ ഭോജനദ്രവ്യങ്ങ 
ളോടുകൂടി ശുകനെ യഥാവിധി സല്‍ക്കരിച്ചു. ശുകന്‍ 
ആഭോഗവസ്തുക്കളൊന്നും ആകര്‍ഷകങ്ങളായി തോന്നിയില്ല. 
ഇളങ്കാറ്റിന്‌ ഉറച്ച പര്‍വതത്തെ ഇളക്കാന്‍ പോന്നതായില്ല. 
അദ്ദേഹം വികാരരഹിതനും പ്രസന്ന ചിത്തനുമായി സംഗദോ 
ഷരഹിതനായി പൂര്‍ണ്ണചന്ദ്രനെപ്പോലെ ശുഭ്ര തേജസ്സോടെ 


അവിടെ കാണപ്പെട്ടു. 


28. പരിജ്ഞാതസ്വഭാവംതം ശുകം സ 
ജനകോ നൃപഃ 1 


ആനീയ മുദിതാത്മനേ മവലോക്യ നനാമ ഹ I 


29. നിശ്ശേഷിത ജഗത്‌ കാര്യഃ പ്രാപ്താഖില 
മനോരഥഃ 1 


കിമീപ്സിതം തവേതൃഹ കൃതസ്വാഗത 
ആഹതം I 


30. സംസാരാഡംബരമിദം കഥമഭ്യുത്ഥിതം el - 


കഥം പ്രശമമായാതി യഥാവദ്‌ കഥയാശു മേ 1 


ശുനകനെ ജനകന്‍ ഇങ്ങനെ പരീക്ഷിക്കുകയും തന്റെ 
പരീക്ഷയില്‍ പൂര്‍ണ്ണമായി വിജയിച്ചിരിക്കുന്നുവെന്ന്‌ മനസ്സി 
ലാക്കുകയും ചെയ്തപ്പോള്‍ അടുക്കല്‍ വിളിച്ച്‌ നമസ്കരിച്ച്‌ 
സൌമ്യമായി പറഞ്ഞു: -“ അങ്ങ്‌ അങ്ങയുടെ പ്രാപഞ്ചിക 


വിഷയങ്ങള്‍ അവസാനിപ്പിച്ചിരിക്കുന്നു. 


ഇപ്പോള്‍ അങ്ങ്‌ സര്‍വമനോരഥങ്ങളും സിദ്ധിച്ചവനായി 
എന്താണാഗ്രഹമെന്ന്‌ പറഞ്ഞാലും.“ ശുകന്‍ അറിയിച്ചു. 
“ഗുരുവര, ഈ സാംസ്കാരിക പ്രപഞ്ചം എങ്ങനെ ഉണ്ടാ 
കുന്നു? ഇതെങ്ങനെ വിലയം പ്രാപിക്കുന്നു.? അതിനെക്കുറി 
ച്ചുളള കാര്യങ്ങള്‍ യഥാവല്‍ പറയാന്‍ ദയവുണ്ടാകണം”. 


31. യഥാവദഖിലം പ്രോക്തം ജനകേന മഹാത്മനാ! 


തദേവതത്‌ പുരാപ്രോക്തം തസ്യ പിത്രാ 
മഹാധിയാ I 


32. സ്വയമേവ മയാ പൂര്‍വമഭിജ്ഞാതം വിശേഷതഃ 


ഏതദേവ ഹി പൃഷ്ടേന പിത്രാ മേ 
സമുദാഹൃതം I 


33. ഭവതാപേഷ്യ ഏവാര്‍ത്ഥഃ കഥിതോ 
വാഗ്വിദാം വര I 


ഏഷ ഏവ ഹി വാക്യാര്‍ത്ഥ ശാസ്ത്രേഷു 
പരിദൃശ്യതേ I 


34. മനോ വികല്പ സംജാതം തദ്വികല്പ 
പരിക്ഷിയാത്‌ 1 


ക്ഷീയതേ ദഗ്ധ സംസാരോനിസ്സാര 
ഇതിനിശ്ചിതഃ 1 


35. തത്‌ കിമേ തന്മഹാഭാഗസത്യം ബ്രൂഹി 
മമാ ചലം 1 


ത്വത്തോ വിശ്രമമാപ്നോമിചേതസാ (ഭമതാ 
ജഗത്‌ I 


അത്‌ കേട്ടതിനുശേഷം മഹാത്മാവായ ജനകന്‍ ശുക 
നോടു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ 
പിതാവും പരമജ്ഞാനിയുമായ വ്യാസന്‍ മുമ്പേ തന്നെ 
പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനാല്‍ ശുകന്‍ പറഞ്ഞു:-” 
ഇതെല്ലാം ഞാന്‍ സ്വയം മനസ്സിലാക്കിയവയാണ്‌. അച്ഛന്‍ 
എനിക്ക്‌ പറഞ്ഞുതന്നിട്ടുമുണ്ട്‌. അങ്ങു പറഞ്ഞതും അതേ 
കാര്യങ്ങള്‍ തന്നെ. ശാസ്ത്രങ്ങളും ഇതു തന്നെ ഉദ്ഘോഷി 
ക്കുന്നു. മാനസിക സങ്കല്പത്താല്‍ പ്രപഞ്ചോത്പത്തിയും 
ആ വികല പത്തിന്റെ നാശത്തില്‍ പ്രപഞ്ചനാശവും 
സംഭവിക്കുന്നു. (പപഞ്ചം സാരഹീനമാണ്‌. അപ്പോള്‍ ഈ 
വസ്തു എന്താണ്‌? അതെനിക്ക്‌ വേണ്ടപോലെ പറഞ്ഞു 
തരണം. എന്റെ മനസ്സ്‌ പ്രാപഞ്ചിക വിഷയങ്ങളില്‍ ഭ്രമിച്ച്‌ 
ഞെരുങ്ങുന്നു. അങ്ങയുടെ ഉപദേശത്താലെ അതിന്‌ ശാന്തി 
ലഭിക്കു” 


2 


36. ശൃണുതാവദിദാനീം ത്വം കഥ്യമാനമിദം മയാ 1 


ശ്രീശുകം ജ്ഞാനവിസ്താര ബുദ്ധി 
സാരാന്തരാന്തരം 1 


37. യദ്വിജ്ഞാനാത്‌ പുമാന്‍ സദ്യോജീവന്മുക്ത 
ത്വമാപ്നുയാത്‌ I 


38. ദൃശ്യം നാസ്തീതിം ബോധേനമനസോ 
ദൃശ്യമാര്‍ജനം! 


സംപന്നം ചേത്‌ തദുല്പന്നാപരാനിര്‍വാണ 
നിര്‍വൃതി I 


39. അശേഷേണ പരിത്യാഗ്യോവാസാനായാം 
യ ഉത്തമഃ I 
മോക്ഷ ഇത്യുച്യതേ സദ്ഭിഃ സ ഏവ 
വിമല ക്രമഃ 1 
40. യേ ശുദ്ധവാസനാ ഭൂയോ ന ജുന്മാര്‍ത്ഥ 
ഭാഗിനഃ I 


ജ്ഞാതജേഞയാസ്ത ഉച്യന്തേജീവന്മുക്താ 
മഹാധിയഃ I 


41. പദാര്‍ത്ഥഭാവനാദാര്‍ഡ്യം ബന്ധ ഇത്യഭി 
ധീയതേ 


വാസനാതാനവം ബ്രഹ്മന്‍മോക്ഷ 
ഇത്യഭി ധീയതേ. 1 


ശ്രീശുകന്റെ അഭ്യര്‍ത്ഥന കേട്ട്‌ ജനകന്‍ പറഞ്ഞു:- 
ഇനി ഞാന്‍ അങ്ങയ്ക്ക്‌ ജ്ഞാനത്തെപ്പറ്റി വിസ്തരിച്ച്‌ 
പറഞ്ഞു തരാം. ഈ ജ്ഞാനം എല്ലാ ജ്ഞാനമാണ്‌. ഈ 
ജ്ഞാനങ്ങളുടെയും സാരവും സര്‍വ രഹസ്യവുമാണ്‌. ഈ 
ജ്ഞാനം ലഭിക്കുന്നവന്‍ അതിവേഗം മുക്തി പ്രാപിക്കുന്നു. 
ജ്ഞാനലബ്ധിയോടെ ദൃശ്യപ്രപഞ്ചം ്രമമാണെന്നറിയുന്നു. 
മനസ്സ്‌ ശുദ്ധമാകുന്നു. നിര്‍വാണമയമായ ശാന്തി തന്മുലം 
ലഭിക്കുന്നു. ഏതൊരു ത്യാഗം കൊണ്ടാണോ വാസനകള്‍ 
പൂര്‍ണ്ണമായും അവസാനിക്കുന്നത്‌ അതാണ്‌ പരമവും 
ശ്രേഷ്ഠവുമായ ത്യാഗം. ഈ അവസ്ഥയ്ക്ക്‌ വിദ്വാന്മാര്‍ 
മോക്ഷം എന്നു പറയുന്നു. ശുദ്ധമായ കാമനകളോടും 
അര്‍ത്ഥശൂന്യമായ ജീവിതത്തോടു കൂടി ആരാണോ 
അറിയേണ്ട തത്വങ്ങള്‍ നല്ലപോലെ അറിഞ്ഞിട്ടുളളത്‌ അവന്‍ 
തന്നെയാണ്‌ ജീവന്മുക്തന്‍. പദാര്‍ത്ഥ ഭാവനാ ദാര്‍ഡ്്യമാണ്‌ 


ബന്ധനം വാസനാനശനം തന്നെ മോക്ഷം. 


42. തപ പ്രഭുതിനായസ്മൈഹേതുനൈവ 
വിനാ പുനഃ 


ഭോഗാ ഇഹന രോചന്തേ സ ജീവന്മുക്ത ഉപ്യതേ 
44. ഹര്‍ഷാമര്‍ഷഭയക്രോധകാമകാര്‍പ്പണ്യ ദൃഷ്ടിഭിഃ 


ന പരാമൃശ്ൃതേ യോളന്തഃ സ 
ജീവന്മുക്ത ഉച്യതേ 

45. അഹങ്കാരമയീം തൃക്ത്വാവാസനാം 
ലീലയൈവയാ യഃ 


തിഷ്ഠതി ധ്യേയ സംത്യാഗീ സ 
ജീവന്മുക്ത ഉച്യതേ 


46. ഈപ്സീതാനീപ്സീതേ ന സ 
വൃത്തിദൃഷ്ടു 
സുഷുപ്തിവദ്യശ്വരതി സ ജീവന്മുക്ത ഉച്യതേ 
47. അധ്യാത്മരതിരാസീനഃ പൂര്‍ണ്ണഃ പാവന മാനസഃ 
പ്രാപ്താനുത്തമ വിശ്രാന്തിര്‍ന 
കിഞ്ചിദ്ദിഹവാഞ്‌ ഛതി 


യോ ജീവതി ഗതസ്നേഹഃസ 
ജീവന്മുക്ത ഉച്യതേ 


സ്വാഭിവികമായിത്തന്നെ തപസ്സു മുതലായ സാധനകള്‍ 
കൂടാതെ പ്രാപഞ്ചികഭോഗസുഖങ്ങളില്‍ വിരക്തനായവനാണ്‌ 
ജീവന്മുക്തന്‍. താല്‍ക്കാലിക സുഖമോ ദുഃഖമോ ഏതാ 
യാലും അതില്‍ ആസക്തനാകാതെ സുഖത്തില്‍ സംതൃ 
പ്തനോ ദുഃഖത്തില്‍ വ്യാകുലനോ ആകാത്തവനാണ്‌ 
ജീവന്മുക്തന്‍. അങ്ങനെയുളളവര്‍ കാമക്രോധ ഹര്‍ഷ 
ശോകാദി വികാരങ്ങളില്‍ നിന്ന്‌ മുക്തരായി അഹങ്കാരം 
അകലത്താകുന്നു. ചിത്തം സദാ അന്തര്‍മുഖ ദൃഷ്ടിയോടു 
കൂടി കാമനാരഹിതനായി ഒരു വസ്തുവിലും താല്പര്യമോ 
വെറുപ്പോക്കൂടാതെ സുഷുപ്തിക്കു സമമായ അവസ്ഥയിലി 
രിക്കുന്നവനാണ്‌ ജീവന്മുക്തന്‍ ശുദ്ധമനസ്സോടും ആത്മലീന 
ചിത്തത്തോടും പ്രശാന്തനായി കഴിയുന്നവനും ആഗ്രഹമോ 
ആസക്തിയോ ഇല്ലാത്തവനും എപ്പോഴും ഉദാസീനനുമാ 
യവനാണ്‌ ജീവന്മുക്തന്‍. 
48. സംവേദ്യേന ഹൃദാകാശേ മനാഗപി ന ലിപ്യതേ 
യസ്യാസാവ ജഡാ സംവിതാസ ജീവമുക്ത 
ഉച്യതേ 
49. രാഗ ദ്വേഷ സുഖം ധര്‍മ്മാധര്‍മ്മാ ഫലാ ഫലേ 
യഃ കരോതൃന പേക്ഷ്യൈവസ ജീവന്മുക്ത 
ഉച്യതേ 
50. മൌനവാന്‍ നിരഹംഭാവോ നിര്‍മ്മാനോ മുക്ത 
മത്സര 
യഃ കരോതി ഗതോദ്വേഗഃ സ ജീവന്മുക്ത ഉച്യതേ 


51. സര്‍വത്ര വിഗതസ്നേഹോ യഃ 
സാക്ഷിവദവസ്ഥിതഃ 


നിരിച്ഛോ വര്‍ത്തതേ കാര്യ സ ജീവന്മുക്ത 
ഉച്യതേ 
52. യേന ധര്‍മ്മമധര്‍മ്മം ച മനോ മനന മീഹിതം I 
സര്‍വമന്തഃ പരിതൃക്തം സ ജീവന്മുക്ത ഉച്യത്തേ 
53. യാവതീദൃശ്യകലനാസകലേയം വിലോക്യതേ 1 
സായേന സൂുഷ്ഠുസംത്യക്താ സ ജീവന്മുക്താ 
ഉച്യതേ! 
54. കട്വമൂലവണം തിക്ത-മമൃഷ്ടം മൃഷ്ഠ മേവചാ I 


സമമേവ ച യോ ഭുങ്ക്തേസ 
ജീവന്മുക്ത, ഉച്യതേ 1 


P 


648 


55. ജരാമരണമാപത്തിരാജ്യം ദാരിദ്രമേവ ച 


രമ്യമിത്യേവ യോ ഭുങ്ക്തംസ 
ജീവന്മുക്ത, ഉച്യതേ 


56. ധര്‍മ്മാധര്‍മ്മാ സുഖം ദുഃഖംതഥാ മരണ ജന്മന! 


ധിയായേന ന്യ സംത്യക്തംസ ജീവന്മുക്ത 
ഉച്യതേ 1 
57. ഉദ്വേഗാനന്ദ രഹിതഃസമയാ സ്വച്ഛയാ ധിയാ I 
ന ശോചതി ന ചോദേതി സ ജീവന്മുക്ത 
ഉച്യതേ 1 


58. സര്‍വേച്ഛാഃ സകലാഃ ശങ്കാഃ തഥാ സര്‍വ 


നിശ്ചയാഃ 
ധിയാ യേന പരിത്യക്താഃ സ ജീവന്മുക്ത ഉച്യതേ 


59. ജന്മസ്ഥിതിവിനാശേഷുസോദയാ 


സ്തമയേഷ്ഠ ച 
സമമേവ മനോ യസ്യ സ ജീവന്മുക്ത ഉച്യതേ 


ന കിഞ്ചന ദ്വേഷ്ടി തഥാ ന കിഞ്ചി 
ദപികാം ക്ഷതി 


60. 


ഭുങ്ക്തയ പ്രകൃതാന്‍ ഭോഗാന്‍സ ജീവന്മുക്ത 
ഉച്യതേ 
ശാന്തസംസാര കലനഃകലാവാനപി 
നിഷ്കളഃ യഃ 


61. 


സ ചിത്തോളപി നിശ്ചിത്തസ ജീവന്മുക്ത 
ഉച്യതേ 

62. യഃ സമസ്താര്‍ത്ഥ ജാലേഷുവ്യവഹാരപി 
നിസ്പൃഹഃ 
പരാര്‍ത്യേഷ്വി വ പൂര്‍ണ്ണാത്മാ സ ജീവന്മുക്ത 
ഉചൃതേ. 


ഒരു കാര്യത്തിലും ഹൃദയത്തില്‍ ആസക്തിയില്ലാതെ 
ചേതനീസംവിത്‌ സ്വരൂപനായ നിര്‍മ്മമ പ്രകൃതിയാണ്‌ 
ജീവന്മുക്തന്‍. ഒരു കാര്യത്തിലും ഫലാപേക്ഷകൂടാതെയും 
രാഗദ്വേഷ രഹിതനായും നിരേക്ഷനായും ധര്‍മ്മാധര്‍മ്മങ്ങ 
ളില്‍ നിര്‍ലിപ്തനായവനുമാണ്‌ ജീവന്മുക്തന്‍. മാനമത്സ 
രാദികള്‍ വെടിഞ്ഞ്‌ അഹംകാരം ത്യജിച്ച്‌ വികാരവിമുക്ത 
നായി ഉദ്വേഗരഹിതനായി കര്‍മ്മ നിരതനായിട്ടുളളവനാണ്‌ 
ജീവന്മുക്തന്‍. മോക്ഷരഹിതനും സാക്ഷിയെന്നോണം 
ജീവിതം നയിക്കുന്നവനും ഫലാപേക്ഷകൂടാതെ കര്‍മ്മം 
ചെയ്യുന്നവനാണ്‌ ജീവന്മുക്തന്‍. ധര്‍മ്മാ. ധര്‍മ്മങ്ങളെയും 
പ്രാപഞ്ചിക വിഷയങ്ങളെയും പറ്റിയുള്ള ചിന്ത വെടിഞ്ഞ 
വനാണ്‌ ജീവന്മുക്തന്‍. ഈ വിശാലമായ പ്രപഞ്ചത്തെ 
പരിപൂര്‍ണ്ണമായും തൃജിച്ചവനത്രേ ജീവന്മുക്തന്‍. പൂളിപ്പ്‌, 
കയ്പ്‌, മധുരം, ഉപ്പ്‌ എന്നീ രസയുക്തങ്ങളായ പദാര്‍ത്ഥങ്ങളെ 
അവയുടെ സ്വാദിവെപ്പറ്റി ചിന്തിക്കാതെ സ്വാദാസ്വാദചിന്ത 
കൂടാതെ സകല പദാര്‍ത്ഥങ്ങളും ഒന്നുപോലെ കരുതി 
ആഹാരം കഴിക്കുന്നവനാണ്‌ ജീവന്മുക്തന്‍. വാര്‍ദ്ധക്യം, 
മരണം ആപത്ത്‌, ഐശ്വരം, ദാരിദ്രം എന്നീ വിഭിന്ന ദശകളില്‍ 


എല്ലാ പരിസ്ഥിതികളിലും സന്തുഷ്ഠചിത്തനായിട്ടുള്ളവ്‌ 
നാണ്‌ ജീവന്മുക്തന്‍. ധര്‍മ്മാധര്‍മ്മങ്ങളിലും സുഖ ദുഃഖ 
ങ്ങളിലും ജനനമരണങ്ങളിലും സന്തോഷമോ വിഷാദമോ 
(പകടിപ്പിക്കാത്തവനാണ്‌ ജീവന്മുക്തന്‍. ഉദ്വേഗാനന്ദ 
രഹിതനായി ശോകഹര്‍ഷാദികളില്‍ സമബുദ്ധിയായി സ്വച്ഛചി 
ത്തത്തോടു കൂടിയിരിക്കുന്നവനാണ്‌ ജീവന്മുക്തന്‍. സകല 
വിധത്തിലുളള ഇച്ഛകളെയും സംശയങ്ങളെയും കാമനക 
ളെയും നിശ്ചയങ്ങളെയും പൂര്‍ണ്ണമായി പരിത്യജിച്ചവനാണ്‌ 
ജീവന്മുക്തന്‍. സൃഷ്ടി, സ്ഥിതി, ലയം, ഈ അവസ്ഥകളിലും 
ഉന്നതി, അവനതി എന്നിവയിലും സമാനചിത്തനാണ്‌ 
ജീവന്മുക്തന്‍. കിട്ടിയ സുഖം മാത്രം അനുഭവിക്കുന്നവനും, 
ആകാംക്ഷാരഹിതനും ഒന്നിലും ഈര്‍ഷ്യയോ ദ്വേഷമോ 
ഇല്ലാത്തവനുമാണ്‌ ജീവന്മുക്തന്‍. തലായുക്തമോ 
കലാരഹിതമോ ജീവിതം ഏതുവിധമായാലും പ്രാപഞ്ചികവി 
ഷയചിന്തകള്‍ കൈവെടിഞ്ഞവനാണ്‌ ജീവന്മുക്‌ തന്‍. 
തലായുക്തമോ കലാരഹിതമോ ജീവിതം ഏതുവിധമായാലും 
്രാപഞ്ചികവിഷയചിന്തകള്‍ കൈവെടിഞ്ഞവനാണ്‌ 
ജീവന്മുക്തന്‍. പ്രഞ്ചത്തിലെ സകല ധനവും ചുറ്റുപാടുമു 
ണ്ടെങ്കിലും അവയെ പരധനമെന്നപോലെ കരുതി നിസ്പൃഹ 
നായി കഴിയുന്നവനാണ്‌ ജീവന്മുക്തന്‍ ആത്മാവില്‍ 
പൂര്‍ണ്ണത്വാനുഭൂതി ഉള്‍ക്കൊളളുന്ന മഹാത്മാവാണ്‌ ജീവന്മു 
ക്തന്‍ ആത്മാവില്‍ പൂര്‍ണ്ണത്വാനുഭൂതി ഉള്‍ക്കൊള്ളുന്ന 


മഹാത്മാവാണ്‌ ജീവന്മുക്തന്‍. 


63. ജീവന്മുക്ത പദം ത്യക്ത്വാ സ്വദേഹേ കാല 
സാത്കൃതേ 
വിമുച്യ ദേഹ മുക്തത്വം പവനോളസ്പന്ദതാമിവ 


ആ മഹാന്‍ ശരീരം കാലസാത്കരിച്ച്‌ ജീവന്മുക്ത പദം 
ത്യജിച്ച്‌ നിശ്ചല പവനനെപ്പോലെ ദേഹന്മുക്താവസ്ഥയെ 
പ്രാപിക്കുന്നു. 


64. വിദേഹ മുക്തോനോദേതാനാസ്തമേതി 


ന ശാമൃതി I 


ന സന്നാസന്ന ദൂരസ്ഥോ ന ചാഹം ന ച 
നേ തരഃ 


വിദേഹമുക്താവസ്ഥയില്‍ ഉന്നതിയോഅവനതിയോ 
ശമനമോ ഇല്ല. അവന്റെ അവസ്ഥ സത്‌ അസത്‌ എന്നിവ 
യ്ക്കും അതീതമാണ്‌. അവര്‍ ദൂരസ്ഥനല്ല അവനില്‍ അഹംഭാ 


വമോ പരാഭവമോ ഇല്ല. 


തതഃ രിതതിത ഗംഭീരം ന തേജോ ന 
തമസ്തതം 


65. 


അനാഖ്യമനഭി വ്യക്തം സത്‌ കിഞ്ചി 
ദവ ശിഷ്യതേ I 


വിദേഹാവസ്ഥയില്‍ ഗാംഭീര്യവും സ്തബ്ധതയും നില 
കൊളളുന്നു. അവിടെ തേജസ്സോ തമസ്സോ ഇല്ല. അഭിവ്യക്ത 


മാകാത്തതും അനിര്‍വചനീയവുമായ സത്തുമാത്രമാണവിടെ. 


_ 


66. ന ശൂന്യം നാപി ചാകാരോ ന ദൃശ്യം നാപി 
ദര്‍ശനം 1 


നച ഭൂത പദാര്‍ത്ഥനഘ സദനന്തതയാ 
സ്ഥിതം I 


67. കിമന്യത്രയപദേശാത്മാ പൂര്‍ണ്ണാത്‌ 
പൂര്‍ണ്ണതരാ കൃതി 
ന സന്നാസന്ന സദസന്ന ഭാവോ ഭാവനം ന ച 1 
68. ചിന്മാത്രം ചൈത്യരഹിതമനന്തമജരം ശിവം 
അനാദി മധ്യപര്യന്തം യദനാദി നിരാമയം 1 


69. ദ്രഷ്ടു ദര്‍ശന ദൃശ്യാനാം മധ്യേയദ്ദര്‍ശനം 
സ്മൃതം 
താതഃ പരതരം കിഞ്ചിന്നിശ്വയോ 
സ്തൃപരോ മുനേ 


70. സ്വയമേവ ത്വയാ ജ്ഞാതം ഗുരുതശ്ച 
പുനഃ ശ്രുതം 
സ്വ സങ്കല്പവശാദ്‌ ബദ്ധോനിഃസങ്കല്പാ 
ദ്വിമുച്യതേ 


71. തേന സ്വയം ത്വയാ ജ്ഞാതം ജ്ഞേയം 
യസ്യമഹാത്മനഃ 


ഭോഗേഭ്യോ ഹൃരതിര്‍ജാതദൃശ്യാദ്വാ 
സകലാദിഹ 


72. പ്രാപ്തം പ്രാപ്തവ്യമഖിലം ഭവതാ പൂര്‍ണ്ണ 
ചേതസാ 


സ്വരുപേ തപസി സ്രഹ്മന്‍ മുക്തസ്ത്വം 
ര്രാന്തിമത്സ്ൃജ 


73. അതിബാഹ്യം തഥാബാഹ്യ മന്തരാഭ്യന്തരം ധിയഃ 


ശുക പശ്യന്ന പശ്യേസ്ത്വം സാക്ഷീ 
സമ്പൂര്‍ണ്ണകേവലഃ[ 
ണ്‌ 


ഒരു തരത്തിലുളള ആകാരവും അതിനില്ല. അത്‌ 
ശുന്യമോ അദൃശ്യമോ അല്ല. ദൃശ്യവുമല്ല. ഭൂതാനി പാദാര്‍ത്ഥ 
സമൂഹ ഹീനവും. സ്രദൂപമായ അനന്തത്തില്‍ സ്ഥിതി 
ചെയ്യുന്നതുമാണ്‌. വിചി്ര സത്വാത്മകമായ അതിനെ 
വര്‍ണ്ണിക്കാനാവില്ല്യാ അതിന്റെ ആകൃതി പൂര്‍ണ്ണത്തെക്കാള്‍ 
പൂര്‍ണ്ണമാണ്‌. 


അത്‌ സത്തിലും അസത്തിലും പെടുന്നില്ല. സംയോ 
ഗാതീതവും ഭാവനാതീതവുമാണ്‌. ചിത്ത രഹിതം, അനന്തം, 
ചേതനാമാത്രം വിശ്വരൂപം ജരാരഹിതം കല്യാണ കാരി 
ആദിമധ്യാന്ത രഹിതം- ഈ വിധമെല്ലാമുളളതാണത്‌. അത്‌ 
സര്‍വദോഷവിനിര്‍മ്മുക്ത വും അനാദിയുമാണ്‌. ദ്രുഷ്ടു 
ദര്‍ശന ദൃശ്യ രൂപത്തില്‍ അത്‌ കേവലം ദര്‍ശന രൂപമെന്ന്‌ 
പറയപ്പെടുന്നു. ശുക, ഇതിനെപ്പറ്റി ഇത്രയേ പറയാനുള്ളു. 
അങ്ങയ്ക്ക്‌ ഈ തത്വം അറിയാമല്ലോ. സങ്കല്പത്താല്‍ ജീവന്‍ 
ബന്ധനത്തില്‍ പെടുന്നുവെന്നും പിതാവില്‍ നിന്നും 
മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സജ്ജനങ്ങള്‍ക്ക്‌ പ്രാപഞ്ചികമായ 
ദൃശ്യപ്രപഞ്ചത്തോട്‌ വിരക്തി തോന്നാനിടകൊടുക്കുന്ന തത്വം 


അങ്ങ്‌ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പൂര്‍ണ്ണചൈതന്യ൦ 
നേടി അങ്ങ്‌ വേണ്ടതു നേടിക്കഴിഞ്ഞു. ശ്രമം ഉപേക്ഷിച്ചാലും 
തപോരുപത്തില്‍ അവസ്ഥിതനാണ്‌. അങ്ങ്‌ അതിനാല്‍ 
മുക്തനാണ്‌ അങ്ങ്‌ ബാഹ്യാഭ്യന്തര ദൃശ്യങ്ങള്‍ കണ്ടിട്ടും 
കാണുന്നില്ല. എന്തെന്നാല്‍ അങ്ങ്‌ കൈവല്യാവസ്ഥയില്‍ 


കേവല സാക്ഷി രൂപത്തില്‍ നിലക്കൊള്ളുന്നു. 


74. വിശ്രശാമ ശുകസ്തുഷ്ണീം സ്വസ്ഥ 
പരമവസ്തുനി 


വീതശോക ഭയായാസോ നിരീഹഃ ഛിന്ന 
സംശയഃ 


75. ജഗാമ ശീഖരം മേരോഃ സമാധ്യര്‍ത്ഥമ 


ഖഖണ്ഡിതം 


76. തത്വ വര്‍ഷ സഹ്ര്രാണ നിര്‍വികല്പ 
സമാധിനാ 


ദേശാസ്ഥിത്വാ ശശാമാസാവാത്മന്യ 
സ്നേഹ ദീപവത്‌. 


77. വൃപഗത കലനാകളങ്ക ശുദ്ധഃ I 


സ്വയമമലാത്മനി പാവനേ പദേളസന I 


സലീലകണ ഇവാം ബുധ മാഹാത്മാ 


വിഗളിതവാസനമേകതാം ജഗാമ ക 


ശ്രീശുകന്‍ ജനകന്റെ ഈ ഉപദേശങ്ങള്‍ കേട്ട്‌ ശോകഭയ 
സംശയ ശ്രമങ്ങളൊന്നും കൂടാതെ കാമഹീനനായി പരമത്വ 
രൂമായ ആത്മാവില്‍ സ്ഥിതി ചെയ്ത്‌ മഹാമേരു പര്‍വതത്തി 
ലേക്ക്‌ പോയി. ആത്മദേശമായ അവിടെ അദ്ദേഹം ആയിരം 
വര്‍ഷംതാമസിച്ചു. നിര്‍വികല്പസമാധിമുഖേനപരമഗതി 
പ്രാപിച്ചു. വെള്ളത്തുള്ളികള്‍ കടലില്‍ ലയിച്ച്‌ കടലായിത്തീ 
രുന്നതുപോലെ ശുകദേവനും സങ്കല്പ ദോഷവിനിര്‍മുക്ത 
നായി ശുദ്ധസ്വരുനായി വാസനാരഹിതനായി പരമാത്മാവു 


മായി ലയിച്ചു ചേര്‍ന്നു. 


മൂന്നാമധ്യായം 


1 നിദാഘോ നാമ മുനിരാട്‌ പ്രാപ്ത വിദൃശ്ച 


ബാലകഃ വിഹൃതസ്‌ തീര്‍ത്ഥ യാരതാര്‍ത്ഥം 


പിര്രാനുജ്ഞാതവാന്‍ സ്വയം. 


2. സാര്‍ധ്രതികോടി തീര്‍ത്വേഷു സ്നാത്വാ 
ഗൃഹമുപാഗതഃ സ്വോദന്തം കഥയാമാസ ഭൂഭും നത്വാ 
മഹാശയാഃ 


ചെറുപ്പത്തിലേ വിദ്യകളെല്ലാം അഭ്യസിച്ചു നിദാഘന്‍ 
എന്ന മുനിശ്രേഷ്ഠന്‍ പിതാവിന്റെ അനുജ്ഞവാങ്ങി തീര്‍ത്ഥാ 
ടനത്തിന്‌ പുറപ്പെട്ടു ഈ യാത്രയില്‍ അദ്ദേഹം മൂന്നരക്കോടി 
തീര്‍ത്ഥങ്ങളില്‍ സ്നാനം ചെയ്തിരുന്നു.പിന്നെ ഗൃഹത്തിലേ 
ക്കു മടങ്ങി പിതാവായ ജുഭൃമഹര്‍ഷിയോട്‌ തന്റെ തീര്‍ത്ഥാടന 
കഥ വിവരിച്ചു. 


P 


3. സാര്‍ധ ത്രികോടിതീര്‍ത്ഥേയു സ്നാന പുണ്യ 
പ്രഭാവതഃ॥[ 


പ്രാഭൂര്‍ഭൂതോ മനസിമേവിചാരഃ 
സേധ്യമീ ദൃശ്യം 


4. ജായതേ മ്രിയതേ ലോകോ പ്രിയതേ 
ജനനായ ച Il 


അസ്ഥിരാഃസര്‍വ ഏവേമേ സചരാചര 
ചേഷ്ടിതാഃ I 


5. സര്‍വാവദാം പദം പാപാ ഭാവാ വിഭവഭുമയഃ 1 
അയഃശലാകാസദ്യശാ പരസ്പരമസംഗിനഃ 1 


ശിഷ്യന്തേ കേവലാ ഭാവാ മനഃകല്പ 
നയവധ്നയാ I 


അച്ഛ, ഞാന്‍ മൂന്നരക്കോടി തീര്‍ത്ഥങ്ങളില്‍ സ്നാനം 
ചെയ്തു ഈ ജഗത്ത്‌ ഉണ്ടാകുന്നു. നശിക്കുന്നു.അനേക തീര്‍ 
ത്ഥങ്ങളില്‍ സ്നാനം ചെയ്ത എന്റെ മനസ്സില്‍ ഈ ചിന്ത 
ഉണ്ടായി. ഉണ്ടാകാനായിട്ടാണ്‌ നശിക്കുന്നത്‌. ഇരുമ്പുകമ്പികള്‍ 
അകന്നാണിരിക്കുന്നതെങ്കിലും കാന്തത്തോടടുക്കുമ്പോള്‍ 
അടുക്കുന്നു. 
6. ഭാവേഷ്വരതിരായാതാ പഥി കസ്യമരുഷ്ധിവ ശാമ്യ 

തീദം കഥം ദുഃഖമിതി തപ്തോ സ്മി ചേതസാ 
7. ചിന്താനിചയ ചര്രാണി നാനന്ദം യ ധനാനി മേ 

സ്രസൂതകളത്രാണി ഗൃഹാണ്യം ഗ്രാപദാ വിവ 


8. ഇയമസ്മിന്‍ സ്ഥിതോ ദാരാ 
സംസാരേപരിപേലവാ 1 


ശ്രിര്‍ മുനേ പരിമോഹായ സോളപി നൈവന 
ശര്‍മ്മദാ 1 


9. ആയുഃ പല്ലവ കോണാഗ്ര ലംബാംബു 
ക്ഷണഭംഗുരം 1 
ഉന്മത്ത ഇവ സംത്യജ്യയാതൃകാണ്ഡേ 
ശരീരകം 1 
10. വിഷയാശീ വിഷാസംഗ പരിജര്‍ജരചേതസാം I 


അപ്രൌാഡ്മാത്മ വിവേകാനമായുരായാസ 
കാരണം. I 


സഞ്ചരിക്കുന്ന വൃക്തി മരൂഭൂമിയിലെത്തുന്നതോടെ 
തളരുന്നു. അതുപോലെ സാംസാരികത കണ്ടു അതില്‍ ഞാന്‍ 
വിരക്തനായി. ഈ ദുഃഖത്തില്‍ നിന്ന്‌ എങ്ങനെ മോചനം 
കിട്ടുമെന്ന ചിന്തയിലാണ്‌ ഞാന്‍. ധനാത്മകവ്യാമോഹങ്ങള്‍ 
ജനങ്ങളെ വലയ്ക്കുന്നു. ഈ ധനങ്ങള്‍ എനിക്കു സുഖം 
നല്‍കാന്‍ പോന്നതല്ല.ഭാര്യാപുത്രാദികള്‍ ദുഃഖഹേതുക്ക 
ളാണ്‌. ലക്ഷ്മീ ദേവിയും ബുദ്ധിമാന്ദ്യം ഉണ്ടാക്കുന്നവളാണ്‌. 
ധനം ആര്‍ക്കും സുഖം നല്‍കുകയില്ല. ഇലത്തുമ്പത്തുള്ള 
ജലബിന്ദുക്കള്‍ പോലെ മനുഷ്യന്റെ ജീവിതം ക്ഷണഭംഗുര 
മാണ്‌. അതുകൊണ്ടുതന്നെയാണ്‌ ഞാന്‍ അതെല്ലാം വിട്ട്‌ 
ഉന്മത്തനെപ്പോലെ യാത്ര തിരിച്ചത്‌. വിഷയസുഖമാകുന്ന 


സര്‍പ്പത്താല്‍ ബന്ധിക്കപ്പെട്ട്‌ ജീര്‍ണ്ണമനസ്സുകള്‍ക്ക്‌ ആത്മ 
ബോധം ഉണ്ടാക്കാന്‍ ഞെരുക്കം. അവരുടെ ജീവിതം 
ക്ലേശകാരണമായി ഭവിക്കുന്നു. 


1. യുജ്യതേ വേഷ്നം വായോ രാകാശസ്യ ച 
ഖണ്ഡനം 


ഗ്രഹണം ച തംഗാണാവാസ്ഥാനായുഷിയു 
ജയതേ 

12. പ്രാപ്യം സംപ്രാപ്തേ യേനഭൂയോ യേന ന 
ശോച്യതേ 


പരായഃ നിവൃതേ സ്ഥാനംയത്തജ്ജീഹത 


മുച്യതേ 
13. തരവോ പി ഹി ജീവന്തിജീവന്തി മൃഗ 
പക്ഷിണസ 
ജീവതിമനോയസ്യമനനോ ജീവന്തി. 
14. ജാതാസ്ത ഏവ ജഗതിജന്തവഃ സാധു ജീവിതാ 
യേ പുനര്‍ നേഹ ജായന്തേശേവാ ജരം ഗര്‍ദ്ദഭാഃ 


15. ഭാരോവിവേകിനഃശാസ്ത്രംഭാരോ ജ്ഞാനം 
ചരാഗിണഃ 


അശാന്തസ്യമനോ ഭാരഃദാരോനാത്മ വിദാം വപുഃ 
16. അഹങ്കാര വശാദാ പ-ദഹങ്കാരാദ്ദുരാധയഃ 
അഹാങ്കാര വശാദീഹാനാങ്കാരാത്പരോരിപുഃ 


17. ഇതശ്ചവേ തശ്ച സുവ്യഗ്രംവ്യര്‍ത്ഥ മേവാ 
ഭിധാവതി 


മനോദൂരതരം യാതാഗ്രാമേ കൌാലേയതോയഥാ 


19. ്കൂരേണ ജനതാം യാതാതൃഷ്ണാ ഭാര്യനു 


ഗാമിനാ 
വശാം കനലേയ കേനേവബ്രഹ്മന്‍ 
ഭുക്തോസ്മിചേതസാ 


20. അപി സാഗരപാനത്‌ ചസുമേര്വാരോഹണാ ദപി 


അവിവഹ്യ്യശനാത്‌ ബ്രഹ്മന്‍വിഷമശ്ചിത്ത 
നിഗ്രഹഃ 


തസ്മിന്‍ ക്ഷീണേ ജഗത്‌ ക്ഷീണംതത്‌ 
ചികിത്സ്യംപ്രയതാത! 


വായുവിനെ ചുരുട്ടുന്നതും ആകാശം കഷണമാക്കുന്ന 
തും സമുഗ്രതരംഗങ്ങള്‍ കെട്ടിയൊതുക്കുന്നതും സാധി 
ച്ചേക്കാം. എന്നാലും ജീവിതത്തില്‍ ആസ്ഥ വഹിക്കാന്‍ 
എനിക്ക്‌ പ്രയാസമാണ്‌. ജീവിതം എല്ലാ പ്രകാരത്തിലും 
ഞെരുക്കം നല്‍കുന്നതാണ്‌. ജന്മമരണച്രകരത്തില്‍ കിടന്ന്‌ 
ഞെരക്കാനിടവരാത്തതിന്റെ ജീവിതമാണ്‌ ശ്രേഷ്ഠം. 
ആവാത്ത ചുമടു ചുവക്കുന്ന വയസ്സന്‍ കഴുതയുടെ മട്ടാണ്‌ 
പലരുടെയും ജീവിതം. ജ്ഞാനിക്ക്‌ ശാസ്ര്തം ഭാര 
മാണ്‌.ആത്മജ്ഞാനഹീനന്‍ ജീവിതം തന്നെ ഭാരമാകുന്നു. 
അഹങ്കാരമാണ്‌. സകല ദുഃഖത്തിനും കാരണം. അത്‌ 


ആപത്ത്‌ വരുത്തിത്തീര്‍ക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ 


ശ്രതുവാണത്‌ അഹംകാരം നിമിത്തം ഞാന്‍ പല വിധ 
ഭോഗങ്ങളിലും പെട്ടു അതൊക്കെ മിഥ്യയായിരുന്നു. 
അഹങ്കാരം നിമിത്തം ഞാന്‍ പല വിധ ഭോഗങ്ങളിലും പെട്ടു 
അതൊക്കെ മിഥ്യയായിരുന്നു. അഹങ്കാരരാഹിത്യമാണ്‌ 
ജീവിതത്തിന്റെ സാര്‍ത്ഥകത. ഗ്രാമങ്ങള്‍ തോറും അലഞ്ഞു 
തിരിയുന്ന പട്ടിയെപ്പോലെ പലരും ഭോഗങ്ങള്‍ തേടി 
അലയുന്നു. മഹാമേരു പര്‍വതം പിഴുതുമാറ്റുന്നതിലും 
സമുദ്രജലമാകെ കുടിച്ചു വറ്റിക്കുന്നതിലും പ്രയാസമാണ്‌ 
മനസ്സിനെ നിയ്രന്തിക്കുകയെന്നത്‌ അഗ്നികുടിക്കുക 
എളുപ്പമാണ്‌; പക്ഷേ ചിത്ത നിഗ്രഹം പ്രയാസമാണ്‌. മനസ്സ്‌ 
ബാഹ്യാഭ്യാന്തരങ്ങളില്‍ ഉഴലുന്നു. ജാഗ്രത്‌ സ്വപ്ന 
സുഷുപ്ത്യാത്മകമായ ജീവിതം ശ്രേഷ്ഠമാക്കാന്‍ ശ്രമിക്കണം. 
മനസ്സിനെ നിയന്ത്രിക്കുകയാണ്‌ അതിന്‌ പ്രധാനമായും 
ആവശ്യം. 
22. യാം യാമഹം മുനിശ്രേഷ്ഠ സംശ്രയാമി 
ഗുണശ്രിയം 
താം താം കൃന്തതിമേ തൃഷ്ണാതന്ത്രി മിവ 
കുമൂഷികാ 
23. പദം കരോതൃലംഫ്യേ പിതൃപ്തേ 
പിഫലമീവാതേ 


ചിരം തിഷ്ഠതി നൈക്രതതൃഷ്ണാ ചപല 
മര്‍ക്കടീ 


24. ക്ഷണമായതി പാതാളം ക്ഷണം യാതി 
നഭസ്ഥലം 


ക്ഷണം ശ്രമതി ദിക്കുഞ്ജേ തൃഷ്ണാ ഹൃത്‌ 
ചത്മഷട്പദം 


25. സര്‍വസംസാര ദുഃഖാനാംതൃഷ്ണൈവ ദീര്‍ഘ 


ദുഃദാനാംഅന്തഃപുരസ്ഥമപിയായോജയ 
തൃതിസങ്കടേ 


26. തൃഷ്ണാതി ഷചികാ മന്ത്രശ്ചിന്താ ത്യാഗോ 
സദ്വിജ 


സ്തോകേ നാനന്ദ മായാതിസ്തോതോ 
തേനായാതി ഖേദാതാം 


27. സാസ്തി ദേവ സമഃ ശോച്യോ ന നീചോ ഗുണ 
വര്‍ജ്ജിത 


28. കളേവര മഹങ്കാരഗ്യഹസ്യ മഹാഗൃഹം. 
ജത്വേ മേതു വാ സ്രൈരൃയം കിമനേന ഗുര മമ. 


29. പംക്തി ബദ്ധേന്ദ്രിയ പശുംവല്‍ഗതൃഷ്ണാ 
ഗൃഹാങ്കണം ചിത്ത ഭൃത്യ ജനാകീര്‍ണ്ണംനേഷ്ടം 
ദേഹ ഗൃഹം മമ 
30. ജിഹ്വാ മര്‍ക്കടികാ ക്രാന്തവദനദ്വാര ഭിഷണം 


ദൃഷ്ഠ ദന്താസ്ഥി കലനംനേഷ്ഠം ദേഹ 
ഗൃഹം മമ 


മുനേ, കൊളളരുതാത്ത എലി വീണയുടെ കമ്പി മുറിച്ചു 
കളയുന്നതുപോലെ തൃഷ്ണ എന്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ 


മുറിച്ചു കളയുകയാണ്‌. ഈ തൃഷ്ണ ചഞ്ചലയായ ക 
പെണ്‍കുരങ്ങു പോലെയാണ്‌ അതുകേറി ശല്യമുണ്ടാക്കാത്ത 
സ്ഥലമില്ല. അത്‌ ഒരിടം കഴിഞ്ഞാല്‍ മറ്റൊന്ന്‌ ഇങ്ങനെ 
ചാടിച്ചാടി നടക്കുന്നു. അത്‌ ചിലപ്പോള്‍ ആകാശത്തില്‍ 
ചുറ്റിക്കറങ്ങുമെങ്കില്‍ ചിലപ്പോള്‍ പാതാളത്തില്‍ കറങ്ങുന്നു. 
പിന്നെ വിഭിന്ന ദിശകളിലും പായുന്നു. ലോകത്തില്‍ ഏറ്റവും 
ശല്യമുണ്ടാക്കുന്നത്‌ തൃഷ്ണയാണ്‌. ഹര്‍മ്യങ്ങളില്‍ സുഖിച്ചു 
കഴിയുന്നവരെയും അത്‌ താഴെ തളളിവിഷമിപ്പിക്കുന്നു. 
തൃഷ്ണ ഒരു മഹാമാരിയാണെന്നും പറയാം. ചിന്ത ഒരുമിച്ചു 
നിര്‍ത്താന്‍ കഴിഞ്ഞാല്‍ സുഖം നേടാം. ചിന്ത ദുഃഖകരമാണ്‌. 
ഈ ദേഹത്തെപ്പോലെ തുച്ഛമായിട്ടൊന്നില്ല. അഹങ്കാരമെന്ന 
ഗൃഹസ്ഥന്‍ ഭരിക്കുന്ന വീടാണ്‌ ഈ ദേഹം. ഈ ദേഹം 
ഏറെക്കാലം നിലനില്‍ക്കട്ടെ. ഉടന്‍ തന്നെ നശിക്കട്ടെ. എനിക്ക്‌ 
ആ കാര്യത്തില്‍ ചിന്തയില്ല. നാക്കാകുന്ന പെണ്‍കുരങ്ങ്‌ 
കടന്നാക്രമിക്കുന്ന ഈ വായ്‌ ഭീകരം തന്നെ. പല്ലുകളകുന്ന 
അസ്ഥി തിങ്ങിയ ഈ ദേഹമാകുന്ന ഗൃഹം എനിക്ക്‌ 
ഹൃദ്യമല്ല. 

31. രക്തമാംസമയസ്യാസ്യബാഹ്യാഭ്യാന്തരേ മുനേ 


നാശൈക ധര്‍മ്മിണോ ബ്രുഹികൈവ 
കായസ്യരമ്യതാ 


32. തടിത്സു ശരദഭ്രേഷ്ഠഗന്ധര്‍വം നഗരേഷ്ഠു ച 


സ്ഥൈര്യം യേന വിനശ്യന്തിസ വിശ്വസി തു 
വിഗ്രഹേ 


33. ശൈശവേ ഗുരുതേ ഭതിമാതൃതഃ പിതൃതസ്ഥഥാ 
ജനതോ ജ്യേഷ്ട വാലാശ്വശൈവം ഭയമന്ദിരം 


34. സ്വ ചിത്ത ബില സംസ്ഥേനനാനാ വിശ്രമ 
കാരിണാ 


ബലാത്‌ കാമപിശാചേനവിവശ പരിഭൂയതേ 
35. ദാസാഃ പുത്രാ സ്ര്രീയെ ശ്ചൈവബാന്ധ വാഃ 
സുഹൃതസ്തഥാ 
ഹസന്ത്യു ന്മത്ത മവിവനരം ബാധകകന്മിതം 
36. ദൈന്യദോഷമയീ ദീര്‍ഘാവര്‍ദ്ധതേ വാര്‍ദ്ദകേ 
സ്പൃഹാ 
സര്‍വപദാമേക സഖീഹൃദി ദാഹൃപ്രദായിനീ 
37. ക്വചിദ്വാ വിദ്യതേ യേഷാംസംസാരേ സുഖ ഭാ 


വേനആഹുഃസ്തം ഭമിവാസാദ്യകാലസ്താമപി 


കൃന്തതി 
38. തൃണം പാംസും മഹേന്ദ്രചസുവര്‍ണ്ണം മേരു 
സര്‍ഷവം 
ആത്മഭീരുതയാ സര്‍വ-മാത്മ സാത്‌ 
കര്‍ത്തുമുദൃതഃ 


കാലോ യം സര്‍വസംഹാരീതേനാക്രാന്തം 
ജഗത്രയം 


ഇങ്ങനെയുളള ദേഹമാകുന്ന ഗൃഹം എനിക്ക്‌ നന്നായി 
തോന്നുന്നില്ല. ഈ ദേഹം അകത്തും പുറത്തും മാംസ 


P 


രക്തമയമാണ്‌. ഈ നാശവത്തായ ദേഹത്തില്‍ സനന്ദര്യമെ 
വിടെ? മിന്നല്‍ ചഞ്ചലതയും ഗന്ധര്‍വനഗരിയില്‍ ചപലതയും 
ഇല്ലെങ്കില്‍ മാത്രം ഈ ശരീരത്തിന്റെ സ്ഥിരതയില്‍ വിശ്വാ 
സമര്‍പ്പിക്കുക. ശരീരത്തിലെ മൂന്നവസ്ഥകളും ഭയ്രപദമാണ്‌. 
കുട്ടിക്കാലത്തില്‍ വലിയവരില്‍ നിന്നും മാതാപിതാക്കന്മാരില്‍ 
നിന്നും ഭയം; യവ്ൃനത്തില്‍ തന്റെ ഉള്ളില്‍ തന്നെയുള്ള 
കാമമാകുന്ന പിശാചില്‍ നിന്ന്‌ ഭയം; വാര്‍ദ്ധക്യത്തില്‍ 
ദുര്‍ബലനായി വിറയ്ക്കുന്ന സ്ത്രീകളുടെയും ബന്ധുക്കള്‍, 
മിത്രങ്ങള്‍, പുത്രന്മാര്‍, പുത്രികള്‍, വേലക്കാര്‍ സകലരുടെയും 
പരിഹാസത്തിന്‌ പാത്രമാകുന്നു. കഴിവുകേടു വരുമ്പോള്‍ 
ആഗ്രഹങ്ങള്‍ കൂടുന്നു. വാര്‍ദ്ധക്ൃം സകലരുടെയും 
ആപത്തുകള്‍ക്കും കാരണമാണ്‌. മനുഷ്യന്‍ തേടുന്ന സുഖം 
എവിടെയാണ്‌? കാലന്‍ ജീവികളെ പുല്ലിനൊപ്പം അരിയുന്നു. 
കാലത്തിന്‌ മഹേന്ദ്ര പര്‍വൃതത്തെ കുടുക്കാനും കടുക്‌ 
മഹാമേരുവാക്കാനും കരുത്തുണ്ട്‌. അതു സകലതും 
തകര്‍ക്കുന്നു. അങ്ങനെയുളള കാലം മൂന്നുലോകത്തിലും 
വ്യാപിച്ചിരിക്കുന്നു. 

39. മാംസ പാഞ്ചാലി കായാസ്തുമന്ത്രലോലം 

ഗപഞ്ജരേ 


സ്നായ്വസ്ഥിഗ്രന്ഥി ശാലസ്യാ; സ്ത്രിയഃ 
കിമിപശോഭനാ 


40. ത്വങ്‌ മാംസരക്ത ബാഷ്പാംബുപ്യഥക്‌ കൃത്വാ 
വിലോചനേ 


സമാലോകയ രമ്യം ചേത്‌ കിം മുധാപരി 
മുഹ്യസി 
41. മേരുശ്യംഗം തടോല്ലാസി ഗംഗാ ജലരയോപമാ 


ദൃഷ്ടായസ്മിന്‍ മുനേ യുക്താഹാരസ്യോ 
ല്ലാമശാലിതാ 


42. ശ്മശാനേഷു ദിഗന്തേഷ്ഠസ ഏവ ലലനാസ്തനഃ 


ശ്വഭിരാസ്വാജ്യതേ കാലേലഘുപിണ്ഡമി 
വാന്ധസഃ 


43. കേശ സജ്ജാ വിധാരിണ്യോ ദുസ്പര്‍ശലോ 
ചന്രപിയാ 


ദുഷ്കൃതാ ഗ്നിശിഖാ നാര്യോദഹന്തി തൃണ 
വന്നരം 


44. ജ്വലതാമതി ദൂരേ പാസരസാ അപി നീരസാ 


സ്ത്രീയോ ഹിനരകാഗ്നീനാ-വിന്ധനം 
ദോഷകാരകം. 


45. കാമനാമ്നാ കിരാതേനവികീര്‍ണ്ണാഃമുഗ്ധചേ 


തസഃനാക്വോ നരവിഹംഗാനാ-മംഗബന്ധന 
വാഗുരാഃ 


46. ജന്മ പല്പലമഗ്നാനാം ചിത്ത കര്‍ദ്ദമ ചാരിണാം 


പുംസാം ദുര്‍വാസനാ രജ്ജൂര്‍നാരീ 
ബന്ധിശപിണ്ഡീകാ 


K 


47. സർവേഷാം ദോഷരത്നാനാസുമ 
മുദ്ഗികയനായാ 


ദുഃഖ ശ്യംഖലയാനിത്യമലമസ്തു മമ സ്ത്രിയാ 


48. യസ്യ സ്ത്രി തസ്യ ഭോഗേച്ഛാനിസ്ത്രീക 
സ്ൃക്വഭോഗഭും 


സ്ത്രീയം തൃക്തവതാ നിതൃംജഗത്‌ തൃക്ത്വാ 
സുഖീഭവതേ 


ദേഹം യന്ത്രംപോലെ ചഞ്ചലമാണ്‌. അസ്ഥിമാംസ 
പിണ്ഡമായ സ്ത്രീ ശരീരത്തില്‍ എന്തു സനന്ദര്യമാണിരി 
ക്കുന്നത്‌? കാര്യമായി ഒന്നുമില്ലാത്തതില്‍ മോഹിക്കുന്നതി 
ലെന്ത്‌ അര്‍ത്ഥം? സ്ത്രീ, സുമേരു ശിഖരത്തില്‍ നിന്നൊഴു 
കുന്ന നദിപോലെ ചഞ്ചലമാണ്‌. പലരും മോഹിക്കുന്ന സ്ത്രീ 
ശരീരം ശ്മശാനത്തില്‍ പട്ടികള്‍ കടിച്ചു വലിക്കുന്നു. 
കേശഭംഗിയും അഞ്ജനമെഴുതിയ കണ്ണുകളുടെ ഭംഗിയും 
പ്രിയംകരമായി തോന്നാം, പക്ഷേ അവസാനം അതെല്ലാം 
വിധാവിന്റെ ദുമൂതിയെന്നു പറയാം. അവര്‍ നരകാഗ്നിയിലെ 
ഇന്ധനതുല്യമെന്ന്‌ പറയാം. അവരുടെ സരസതയും 
നീരസതയായി പരിണമിക്കുന്നു. കാമനായ വേട്ടകാരന്‍ 
മാനാകുന്ന പുരുഷനെ കെട്ടിയിടാന്‍ തീര്‍ത്ത കയറാണ്സ്ത്രീ, 
മനസ്സാകുന്ന ചളിയില്‍ കുടുങ്ങിയ പുരുഷനാകുന്ന 
മത്സ്യത്തെ പിടിക്കാന്‍ പറ്റിയ വലയാണ്‌ സ്ത്രീ. ഈ സമുദ്രം 
സകലദോഷങ്ങളുമാകുന്ന രത്നങ്ങള്‍ നിര്‍മ്മിക്കുന്നു. 
സ്ത്രീകള്‍ അടുത്തുളളവര്‍ അവരുടെ വിലാസചേഷ്ടകളില്‍ 
കുടുങ്ങുന്നു. സ്ത്രീകള്‍ അടുത്തില്ലാത്തവര്‍ക്ക്‌ ഭോഗലാ 
ലസക്തി കിട്ടുന്നില്ല. 


സ്ത്രീയെ ത്യജിക്കാന്‍ കഴിഞ്ഞവന്‍ ലോകെ ത്യജിക്കാന്‍ 
കഴിയും സാംസ്കാരിക സുഖം തൃജിച്ചവനാണ്‌ സുഖിമാന്‍. 
അതിനാല്‍ ദുഃഖത്തിന്റെ ആ ചങ്ങല പൊട്ടിച്ചെറിയേണ്ട 
തുണ്ട്‌. 
49. ദിശോപി തഹി ദൃശ്യന്തേദേശോ പ്യ സ്യോ 
പ ദേശകൃത 


ശൈലാ അപി വിളീര്യന്തേശീര്യന്തേ 
താരകാ അവി 


50. ശുഷ്യന്തി ച സമുദ്രാശ്വലുപ്യന്തേ ധ്രുവ താരകാഃ 
സിദ്ധാ അപിവിന ശ്യന്തിജീര്യന്തേ ദാനവാദയഃ 

51. പരമേഷ്ട്യപി നിഷ്ഠാവാന്‍ ഹിയതേ ഹരിരപ്യജഃ 
ഭവോ പ്യ ഭാവമായാതിജീര്യതേ ച ദിഗീശ്വരാഃ 


52. ബ്രഹ്മാ വിഷ്ണു ശ്ച രുദ്രശ്ചസവാവാ 
ഭൂയ ജാതയ 
നാശമേവാനു ഭൂയന്തേസലിലാനീവ ബാഡവം 
53. ആപദഃ ക്ഷണമായന്തിക്ഷണമായാന്തി സമ്പദഃ 
ക്ഷണം ജന്മാഥമരണം സര്‍വം നശ്വരമേവതത്‌ 
54. അശൂരേണ ഹതാ ശരാഏതേന പി ശതം ഹതഃ 


വിഷം വിഷയ വൈഷമ്യംന വിഷം വിഷ മുച്യതേ 


55. ജന്മാന്തരഘ്നാ വിഷയാഏകജന്മഹരം വിഷം 


ഇതി മേ ദോഷ ദാവാഗ്നി ദഗദ്ധേ 
സംപ്രതി ചേതസി 


56. സ്ഫുരന്തി ഹി ന ഭോഗാദ്‌ മൃഗ 
തൃഷ്ണാ സരഃസ്വപി 


അതോ മാം ബോധയാശുത്വം തത്വജ്ഞാനേന 
വൈഗുരോ 


57. നോ ചേന്മനം സമസ്ഥായ നിര്‍മ്മാനോ 
ഗത മത്സരഃ 


ഭാവയന്‍ മനസാ വിഷ്ണും ലിപി 
കര്‍മ്മാര്‍പ്പിതോപമഃ 


ഈ ജഗത്ത്‌ നാശവത്താണ്‌. ഇത്‌ അദൃശ്യമാകുമ്പോള്‍ 
ദക്കുകളും കാണപ്പെടില്ല. ദേശങ്ങള്‍ കാലത്തിനുളളില്‍ 
ആഴുന്നു. പര്‍വതങ്ങള്‍ തകരുന്നു. നക്ഷ്രതങ്ങള്‍ ചിന്നി 
ച്ചിതറുന്നു. സമുദ്രം വറ്റുന്നുട്രധുവനക്ഷ്രതവും ലുപ്തമാ 
കുന്നു. ദാനവന്മാരും സിദ്ധന്മാരും നാശമടയുന്നു. 
അജന്മാവായ വിഷ്ണുവും ചിരസ്ഥായിയായ ബ്രഹ്മാവും 
കൂടി രുദ്രനും ജലം ബഡവാഗ്നി ലക്ഷ്യമാക്കി വിലയം 
ഗ്രാപിക്കുന്ന സകലതും വിനാശത്തിനു നേര്‍ക്ക്‌ 
പാഞ്ഞടുക്കുന്നു. ആ ഘട്ടത്തില്‍ സകല ഭാവങ്ങളും ആ 
ഭാവങ്ങളായി പരിണമിക്കുന്നു. ആപത്തുകള്‍ കൂടുന്നു; 
സകല വൈഭവങ്ങളും ലുപ്തമാക്കുന്നു. ക്ഷണത്തില്‍ 
ജന്മവും ക്ഷണത്തില്‍ മൃത്യുവും വന്നുകൂടുന്നു. ഈ 
ജഗത്തെല്ലാം നശിക്കുന്നതാണ്‌. ഭീരുക്കള്‍ ശൂരന്മാരെ 
നശിപ്പിക്കും. ഒരുവന്‍ തന്നെ അനേകം പേരെ കൊന്നൊടു 
ക്കുന്നു. ഇങ്ങനെ സകല ദിക്കിലും പ്രയാസം പരക്കുന്നു. 
വിഷയാഭിലാഷമാകുന്ന വിഷം ഏറെ നാശം വിതയ്ക്കുന്നു. 
എന്റെ ചിത്തം ദോഷമാകുന്ന കാട്ടുതീയാല്‍ കത്തിക്കരിഞ്ഞു 
എന്നാലും മൃഗമരീചികയാകുന്ന തടാകത്തില്‍ നില്‍ക്കുകയാ 
ണെങ്കിലും ഞാന്‍ ഭോഗാഭിളാഷത്തില്‍ നിന്ന്‌ അകലെയാണ്‌. 
ഗുരോ, എനിക്ക്‌ അങ്ങ്‌ തത്വജ്ഞാനം നല്‍കുക. അല്ലെങ്കില്‍ 
ഞാന്‍ അഭിമാനമത്സരാദികള്‍ കൈവിട്ട മൌനിയായി ഭഗവാനെ 


സ്മരിച്ചു കഴിയട്ടെ. 


ചതുര്‍ത്ഥോദ്ധ്യായം 


1. നിദാഘ തവനാസ്തന്യത്ജേഞേയം 
ജ്ഞാനവതാം വര 


പ്രജ്ഞയാത്വം വിജാനാസി ഈശ്വരാനു 
ഗൃഹീതയാ 


2. ചിത്തമാലിന്യ സംജാതംമാര്‍ജയാമി ശ്രമം മുനേ 


മോക്ഷദ്വാരേ ദ്വാരപാലാശ്ചത്വാരഃ പരി 
കീര്‍ത്തിതാഃ 


ശമോ വിചാരഃ സന്തോഷശ്ചതുര്‍ത്ഥാ സാധു 
സംഗമഃ 


3. ഏവം വാ സര്‍വയത്നേനസര്‍വമുത്ധയജ്യ 
സംശ്രയേത്‌ 


K 


ഏകസ്മിന്‍ വശഗേയാന്തി ചത്വാരോ വി 
പശംഗതാഃ 


4. ശാസ്ത്രൈഃ സജ്ജന സംസര്‍ഗ്ഗ പൂര്‍വകൈശ്ച 
തപോദമൈഃ ആദയ സംസാര മുക്ത്യര്‍ത്ഥം 
പ്രജഞാമേവാഭി വര്‍ദ്ധ യേത്‌ 


5. സ്വാനുഭൂതേ ശ്ച ശാസ്ത്രസ്യ ഗുരോ 
ശ്ചൈവൈക, വാകൃതാ 


യസ്യാഭ്യാസേന തേനാന്മാ സതതം ചാവ 
ലോകൃതേ 


6. സങ്കല്പാശു സന്ധാന വര്‍ജനം ചേത്‌ 
പ്രതിക്ഷണം 


കരോഷി തദചിത്തത്വം പ്രാപ്ത 
ഏവാസി പാവനം 


7. ചേതസോ യദകര്‍ത്തൃത്വം തത്‌ സാമാധാന 
മീരിതം 


തദേവ കേവലീഭാവ സാ ശുഭാ നിര്‍വൃതിഃപരാ 


8. ചേതസാസം പരിതൃജ്യ സര്‍വ ഭാവാത്മ 
ഭാവനാം 


യഥാ തിഷ്ഠസി തിഷ്ഠത്വം മുകാന്ധ 
ബധിരോ പമഃ 


9. സര്‍വം പ്രശാന്തമജമേകമനാദിമധ്യ 
മാ ഭാസ്വര സ്വദനമാത്രമ ചൈതന്യചിഹം 
സര്‍വ്രപശാന്തമിതി ശബ്ദമയീ ച ദൃഷ്ടിര്‍ 
ബോധാര്‍ത്ഥമേവ ഹി മുധൈവ തദോമിതീദം 


10. സര്‍വം കിംചിദിദം ദൃശ്യം ദൃശ്യതേ 
ചേദ്‌ ജഗദ്ഗതം 


ചിന്നിഷ്പന്ദാം ശ മാത്രം തന്നാന്യദസ്തീതി 
ഭാവയ 


11. നിത്യ പ്രബുദ്ധചിത്തസ്ത്വം കുര്‍വന്‍ വാപി 


ജഗത്‌ ക്രിയാം 


ആത്തൈെകത്വം വിദിത്വാ ത്വം തിഷ്ഠക്ഷുബ്ധ 
സമുദ്രവത്‌. 


നിദാഘന്റെ ഈ വാക്കുകേട്ട്‌ അവന്റെ പിതാവായ 
ഴൂഷിവരന്‍ ജഭു പറഞ്ഞു:-“പുത്ര നീ ജ്ഞാനികളില്‍ 
ശ്രേഷ്ഠനാണ്‌. ഇനി നിനക്ക്‌ അറിയേണ്ടതായിട്ടൊന്നുമില്ല. 
ഈശ്വര കൃപയാല്‍ സ്വയം നീ അറിയെണ്ടതെല്ലാം അറിഞ്ഞു. 
എങ്കിലും ചിത്തത്തിലുണ്ടായ മലിനതയുടെ ശ്രമം ഞാന്‍ 
അകറ്റിത്തരാം ശമം ചിത്ത, ആനന്ദം, സത്സംഗം ഇവനാ 
ലുമാണ്‌. മോക്ഷദ്വാരത്തിന്റെ കാവല്‍ക്കാര്‍. അതിലൊന്ന്‌ 
വശത്താക്കിയാല്‍ ബാക്കിയാല്‍ ബാക്കിയുളളതെല്ലാം 
വശമായിക്കൊളളും. 


ജഗത്‌ പാശത്തില്‍ നിന്ന്‌ മുക്ക്തനാകാനുളള ആഗ്രഹ 
മുള്ള പക്ഷം അധ്യയനം തപസ്സ്‌, ദമം, സത്സംഗം ഇവയാല്‍ 
പ്രജ്ഞയെ വളര്‍ത്തുക. ശാസ്ര്രാഭ്യാസം ഗുരുപദേശം 


നിരന്തരാഭ്യാസം. ഇവയാല്‍ ആത്മചിന്തനം സാധ്യമാകും. 
ദൃഡസങ്കല്പമുള്ള പക്ഷം കൈവല്യപ്രാപ്തി സുലഭമാണ്‌. 
ചിത്തത്തിന്റെ അകര്‍ത്തൃത്വം തന്നെയാണ്‌ ചിത്തവൃത്തി 
നിരോധം ഗ്പാപഞ്ചിക വസ്തുക്കളിലെ ആത്മഭാവന 
കൈവിടണം. പ്രാപഞ്ചിക സുഖങ്ങളുടെ നേര്‍ക്ക്‌ മൂകനും, 
അന്ധനും, ബധിരനുമാകുക. ശബ്ദത്മകമായ യുക്തി 
ചിന്തകൊണ്ട്‌ ഫലമില്ല. ്രണവമാണ്‌ പരമമായ സാധകം . 
ചിത്‌ പന്ദനത്തിന്റെ രപതിഭാസത്തിന്റെ സകലതും 
ചിത്തമാണ്‌ സകലതും ചിത്തമാണ സകലത്തിനും ആധാരം. 
സാംസ്കാരിക കര്‍മ്മങ്ങളില്‍ ഉള്‍പ്പെട്ടാലും പ്രബുദ്ധമായ 
ചേതനയോടെ ആത്മാവിന്റെ ഏകിഭാവത്തിനുതകുന്ന 
ജാഞാനം നേടുക. മഹാസാഗരത്തിനൊപ്പം അക്ഷുബ്ധചി 


ത്തനാകുക. 
12. തത്വാ ബോധമേവാസൌഈ വാസനാ തൃണ പാവകഃ 


പ്രോക്തംസമാധിശബ്ദേന,വതുതുഷ്ണിമ 
വസ്ഥിതിഃ 


13. നിരിച്ഛേ സംസ്ഥിതേ രത്നേ യഥാ ലോകഃ 
പ്രവര്‍ത്തതേ 


സത്താമാത്രേ പരേ തത്വേ തഥൈവായം 
ജഗദ്‌ ഗണഃ 


14. അതശ്ചാത്മനി കര്‍ത്തൃത്വം അകര്‍ത്തൃത്വം ച 


വൈമുനേ നിരിച്ഛത്വകര്‍ത്താ സൌകര്‍ത്താ 
സന്നിധിമാത്രതഃ 


15. തേ ദ്വേ ബ്രഹ്മാണി വിന്ദേതകര്‍ത്തൃതാ 
കര്‍ത്തൃതേ മുനേ 


യത്രൈവ വൈഷ ചമത്ക്കാരസ്തമാശ്രിത്യ 
സ്ഥിരോഭവ 


16. തസ്മാന്നിത്യമകര്‍ത്താഹമിതിഭാവനയേദ്ധയാ 
പരമാമൃതനാമ്നീ സാ സമതൈവാവ ശിഷ്യതേ 


17. നിദാഘ ശ്രയൃണുസത്വസ്ഥോ ജാതാ 
ദുവി മഹാ ഗുണോഃ 


തേ നിത്യമേവാഭ്യൂദിതാ മുദിതാഃ ച ഇവേന്ദവഃ 


ആത്മജ്ഞാനം ഭോഗാഭിലാഷമാകുന്ന പുല്ല്‌ കത്തി 
യെരിയിക്കുന്ന അഗ്നിയാണ്‌. അതുതന്നെ സമാധി. വെറുതെ 
മനനമായിരുന്നാല്‍ സമാധിയാവില്ല. രത്നം കിടക്കുന്നതു 
കണ്ടാല്‍ ആര്‍ക്കായാലും അതിനുനേര്‍ക്ക്‌ താല്പര്യം 
ഉണ്ടാകും. അതുപോലെ പരാതത്വത്തിനു നേര്‍ക്കും 
വിശ്വമെല്ലാം ആകൃഷ്ടമായിരിക്കും. ആത്മാവില്‍ കര്‍ 
ത്തൃത്വവും അകര്‍ത്തൃത്വവുംമുണ്ട്‌. കാമനയില്ലാത്ത പക്ഷം 
ആത്മാവ്‌ അകര്‍ത്താവാണ്‌, സന്നിധിയാല്‍ കര്‍ത്താവാകുന്നു. 
ബ്രഹ്മത്തില്‍ കര്‍ത്തൃത്വത്തിന്റെയും അകര്‍ത്തൃത്വത്തിന്റെയും 
ഉപലബ്ധിയുണ്ട്‌ .“ഞാന്‍ എന്നും അകര്‍ത്താവാണ്‌ ”. 
അങ്ങനത്തെ ഭാവനയിണ്ടായാല്‍ പരമാമൃതമെന്ന അവസ്ഥ 
യുണ്ടാകുന്നു. സത്വഗുണത്തോടു ചേര്‍ന്നവനാണ്‌. ഗുണ 
വാന്‍. അവന്‍ ആകാശസ്ഥനായ ചന്ദ്രനെന്നോണം ഹര്‍ഷി 
തനാകുന്നു. ഉന്നതിശീലനായി ഭവിക്കുന്നു. 


18. നാപദി ഗ്ലാനിമായന്തി നിശിഹേമം ബുജം a 
നേഹന്തേ പ്രകൃതാദന്യ-ഭ്രമന്തേ ശിഷ്ടവര്‍ത്മനി 


19. ആകൃത്യൈവ വിരാജന്തേ മ്മൈത്യാദി 
ഗുണ വൃത്തിഭിഃ 
സമാഃ സമരസാഃ സാമൃസതതം 
സാധു വൃത്തയഃ 
20. അബ്ധിവദ്ധതമര്യാദ ഭവന്തി വിശദാശയാഃ 
നിയതിം ന വിമുഞ്ചന്തിമഹാന്തോ ഭാസ്കരാ ഇവ 
21. കോ ഹം കഥമിദം ചേതിസംസാര മല മാതതം 


പ്രവിചാര്യം ്രയതേനന പ്രാജേഞന 
സഹാവസേത്‌ 


ദ്രഷ്ടവ്യഃ സര്‍വസംഹര്‍ത്താന മൃത്യുരഹേ യാ 


23. ശരീരമസ്ഥി മാംസം ച ത്ൃക്ത്വാ 
രക്താദ്യ ശോഭനം 


ഭൂതമുക്താവലീതന്തും ചിന്മാത്രമവലോകയേത്‌ 
24. ഉപാദേയാനുപതനംഹേയൈകാന്ത വിസര്‍ജനം 


യദേതന്മനസോ രൂപം തദ്ബാഹ്യം 
വിദ്ധി നേതരത്‌ 


25. ഗുരുശാസ്ത്രോക്ത മാര്‍ഗ്ഗേണസ്വാനുഭൂത്യാ 
ചചിദ്ഘനേ 


ബ്രഹൈമ വാഹമിതി ജ്ഞാത്വാ വീത 
ശോകോഭവേന്മുനിഃ 


യത്ര നിശിതാസി ശതപാതന മുല്പലതാഡന 
വത്‌്സോഡവ്യം അഗ്നി ദാഹോ ഹിമസേചന മിവ 
അംഗാരാവര്‍ത്തിനം ചന്ദന ചര്‍ച്ചനേവ നിരവധിനാരാ 
ച നി കര പാതാ നിദാഘ വിനോദധാര. ഗൃഹശീക 
രണ വര്‍ഷണമിവസ്വശിരച്ഛേദഃ സുഖനിദ്രേവ 
മുകീകരണ മാനനമുദ്രൈവ ബാധിര്യം മഹാനുചയ 
ഇവ നാവ ഹേ നയാ ഭവിവ്യം ഏവം ദ്യഡ വൈരാ 
ഗ്യാത്‌ ബോധോ ഭവതി. 


26. ഗുരുവാക്യ സമുദ്ര ഭൂതസ്വാനുഭൂത്യാതി ശുദ്ധയാ 
യസ്യാ ദ്യാസേ തേനാത്മാസതതം ചാവ 
ലോക്യതേ 


27. വിനഷ്ടദിഗ്ഭ്രമസ്യാപിയഥാപൂര്‍വം 
വിഭാതി ദിക്തഥാ 


വിജ്ഞാനവിധ്വസ്തം ജഗന്നാസ്തീതി ഭാവയ 


28. ന ധനാന്യുപ കുർവന്തി ന മിത്രാണി 
ന ബാന്ധവാഃ 


ന കായക്നേശ വൈധുര്യം ന തീര്‍ത്ഥായരാ 
നാശ്രയഃ 


കേവലം തന്‍മനോമാത്രമനനോസാദ്യതേ പദം തത്വാധി 
ഷ്ഠിതനായ വ്യക്തി രാത്രിയാകുന്ന വിപത്തില്‍ സ്വര്‍ണ്ണത്താ 
മരയെപ്പോലെ കുണ്ഠിതപ്പെടുകയില്ല. തനിക്ക്‌ സ്വാഭാവിക 
മായി കിട്ടുന്നതിലല്ലാതെ മറ്റൊന്നിലും ആശ വഹിക്കാ 


fe 


ത്തവനും ശാസ്ത്രാനൃതമായ ചര്യയില്‍ പെടുന്നവനും 
മൈത്രി, കരുണ, സന്തുഷ്ടി മുതലായ ഗുണം ചേര്‍ന്നവ 
നുമായ വ്യക്തിക്ക്‌ മാ്രമേ യഥാര്‍ത്ഥ സന്യാസിയാകാന്‍ 
കഴിയു. സമുദ്രത്തിനൊപ്പം ഗാംഭീര്യത്തോടെ സുര്യനെപ്പോ 
ലെ നിയത മാര്‍ഗ്ഗത്തില്‍ ചരിക്കാന്‍ അയാള്‍ക്കു കഴിയുന്നു. 
പ്രഞ്ച സൃഷ്ടിയെപ്പറ്റിയും മറ്റും ചിന്തിക്കണം. നിരര്‍ത്ഥക 
കാര്യങ്ങളില്‍ പെടുകയോ ദുഷ്ടസംസര്‍ഗ്ഗം വഹിക്കുകയോ 
അരുത്‌. മരണം സകലതിനെയും വിഴുങ്ങുമെന്നോര്‍ക്കുക. 
അസ്ഥി മാംസാത്മക നശ്വര ദേഹത്തില്‍ മമത അകറ്റുക. 
നൂലില്‍ കോര്‍ത്ത ജീവജാലങ്ങളെ സ്മരിക്കുക. ഹേയവ 
സ്തുക്കള്‍ കൈവിട്ട്‌ ഉപാദേയ വസ്തുക്കള്‍ ഗ്രഹിക്കുക. 
മനസ്സ്‌, ബാഹൃമാണ്‌; ആന്തരികമല്ല, “അഹം ബ്രഹ്മാസ്മി 
എന്ന തത്വമോര്‍ത്ത്‌ ശോകാദികളെ ത്യജിക്കുക. അദ്ബോദ 
മുണ്ടായാല്‍ നൂറുകണക്കിന്‌ വാള്‍ വീശലും താമരവളയുമായി 
അനുഭവപ്പെടും. തീയിലിട്ടു ചുട്ടാലും തണുത്ത വെളളത്തില്‍ 
വീണപ്രതീതിയേ ഉണ്ടാകൂ. തീക്കനല്‍ ശരീരത്തില്‍ വീഴു 
ന്നതും ചന്ദനലേപനവുമായി അനുഭവപ്പെടും മൂര്‍ച്ചയേറിയ 
ബാണങ്ങള്‍ വര്‍ഷത്തിലെ മഴത്തുള്ളികള്‍ക്ക്‌ സമാനമാ 
യിരിക്കും. തല വെട്ടിയെടുക്കുന്നതും ശാന്തനിദ്രക്ക്‌ തുല്യ 
മായി അനുഭവപ്പെടും. മൂകനാകുന്നത്‌ മനനത്തോടൊപ്പ 
മാകും; ചെവി കേള്‍ക്കാതാകുന്നത്‌ ശാന്തി പ്രദമാകും. 
വൈരാഗ്യത്താല്‍ മാത്രമേ അങ്ങനെയൊരു അവസ്ഥ കൈവ 
രുകയുളളൂ. സദ്‌ ഗുരുവിന്റെ ഉപദേശം പിന്തുടരുക; 
മാനസികമായ പവിത്രത നേടുക. അങ്ങനെയാകുമ്പോള്‍ 
ആത്മ സാക്ഷാത്ക്കാരം ലഭിക്കും. ദിഗ്രരമമുണ്ടായാലും 
ശരിയായ ദിശാജ്ഞാനം ലഭിക്കും. ധനത്തിനോ മിത്രങ്ങള്‍ 
ക്കോ ബന്ധുക്കള്‍ക്കോ പുത്രപരിവാരാദികള്‍ക്കോ മനുഷ്യന്‌ 
യഥാര്‍ത്ഥ ഉപകാരം ചെയ്യാനാവില്ല. ശാരീരിക ക്ലേശം ഉണ്ടാ 
യില്ലെന്ന്‌ വെച്ചോ തീര്‍ത്ഥ സ്നാനാദികളില്‍ മുഴുകിയെന്ന 
തുകൊണ്ടോ മനുഷ്യന്‍ യഥാര്‍ത്ഥ ലാഭം ഉണ്ടാവില്ല. ചിന്മാത്ര 
ലബ്ധിയേ അവന്‍ ശാശ്വതമായ സുഖം നല്‍കുകയുള്ളൂ. 


29. യാനി ദുഃഖാനി യാ തൃഷ്ണാ ദുഃസഹാ 
യേ ദുരാധയഃ 


ശാന്തചേതഃ സുതത്സര്‍വം തമോര്‍ക്കേഷു 
ഇവനശ്യതി 


30. മാതരീവ പരം യാന്തി വിഷമാണി മൃദൂനിച 
വിശ്വാസ മിഹ ഭൂതാനി സർവാണി ശമശാലിനി 


31. ന രസായനപാനേന ന ലക്ഷ്മ്യാലിംഗനി 
തേന ച 


ന തഥാ സുഖമാപ്നോതി ശമേനാന്തര്‍ 
യഥാ ജനഃ 


32. ശ്രുത്വാ സ്പൃഷ്ട്വാ ച ഭൂക്ത്വാ ച ദൃഷ്ട്വാ 
ജ്ഞാത്വാശുഭാ ശുഭം 


ന ഹൃഷ്യതി ഗ്ലായതി യഃ സ ശാന്ത 
ഇതി കഥൃതേ 


33. തുഷാരകരബിംബാച്ഛം മനോ യസ്യ നിരാകുലം 


മരണോത്സവയുദ്ധേഷ്ഠ സ ശാന്ത ഇതി കഥ്യതേ 


34. തപസ്വിഷു ബഹുജേഞഷു K 
യാജകേഷു ന്ൃപേഷു ച 


ബലവത്സു ഗുണാഡേ്യേഷു ശമവാനേവ രാജതേ 


35. സന്തോഷാമൃതപാനേന യേ ശാന്താ സ്തൃപ്തി 
മാഗാതാഃ 


ആത്മാരാമാ മഹാത്മനസ്തേ മഹാ പദ മാഗതാഃ 


36. അപ്രാപ്തം ഹി പരിത്യജ്യ സംപ്രാപ്തേ 
സമതാം ഗതഃ 


അദൃഷ്ട ഖേദ ഖേദോ ധീ യഃ സന്തുഷ്ട 
ഇതി കഥ്യതേ 


37. നാഭിനന്ദത്യ സംപ്രാപ്തംപ്രാപ്തം സ്തേന 
ഭൂങ്കതേ യഥേപ്സിതം 


യഃ സ സമ്യസമാചാരഃ സന്തുഷ്ട 
ഇതി തഥ്യതേ 


38. രമതേ ധീര്യഥാ പ്രാപ്തേ സാധ്വീ വാളന്തഃ 
പുരാജിരേ 


സാ ജീവന്മുക്തോ ദേതി സ്വരൂപാനന്ദ ദായനീം 


39. യഥാക്ഷണം യഥാശാത്രം യഥാദേശം 
യഥാ സുഖം 


യഥാ സംഭവത്സംഗമിമം മോക്ഷപദാത്മകം 


താവദ്വിചാരയേത്‌ പ്രാജ്ഞോ യാവദ്വിശ്രാന്തി 
മാത്മനി 


40. തുര്യവിശ്രാന്തിയുക്തസ്യനിവൃത്തസ്ൃയ 
ഭവാര്‍ണ്ണവാത്‌ 


ജീവതോളജീവതശ്ചൈവ ഗൃഹസ്ഥസ്യാ 
ഥവായതേ 


41. നാകൃതേന കൃതേനാര്‍ത്ഥോ ന ശ്രുതി 
സ്മൃതി വിഭ്രമൈഃ 


നിര്‍മ്മന്ദര ഇവാംഭോധി സ തിഷ്ഠതി 
യഥാ സ്ഥിതഃ 


ലോകത്തില്‍ ഏതേതെല്ലാം ദുഃഖങ്ങളും ക്ലേശങ്ങളും 
ദുശ്ചിന്തകളുമുണ്ടോ അവയെല്ലാം ശാന്തചിത്തന്‍ സൂര്യകിര 
ണങ്ങളില്‍ അന്ധകാരമെന്നോലെ നഷ്ടമാകുന്നു. ബാലന്‍ 
അമ്മയില്‍ വിശ്വാസമര്‍പ്പിക്കുന്നതുപോലെ ശമ പ്രകൃതി 
സകലതും പരമാത്മാവില്‍ അര്‍പ്പിക്കുന്നു. ശാന്തി ലഭിച്ചാല്‍ 
ഉണ്ടാകുന്ന ആനന്ദം ഏറെ പണം കിട്ടിയതുകൊണ്ടോ 
അമൃതപാനം തന്നെ സാധ്യമായതുകൊണ്ടോ ഉണ്ടാവില്ല. 
ശുഭം കേട്ട്‌ സന്തോഷാധികൃമോ ദുഃഖവാര്‍ത്ത കേട്ട്‌ 
വിഷാദലേശമോ ഉണ്ടാകാത്തവനാണ്‌ ശാന്തന്‍. ചന്ദ്രനൊപ്പം 
ശീതളമായ മനസ്സുളളവനും ഉത്സവമോ യുദ്ധമോ മരണമോ 
എന്തായാലും പാപ വിഷാദാദികള്‍ ചേരാത്തവനുമാണ്‌ 
ശാന്തന്‍. യാചകന്മാരോ തപസ്വികളോ രാജാക്കന്മാരോ 
വനവാസികളോ ആരുമാകട്ടെ ശമമാണ്‌ അവര്‍ക്കെല്ലാം 
യോഗ്യത നല്‍കുന്നത്‌. സന്തോഷാമൃതം പാനം ചെയ്ത്‌ 


ശാന്തരാകുന്ന വരാണ്‌ ആത്മാരാമന്മരായ മഹാത്മാക്കള്‍. 


P 


അവര്‍ക്കാണ്‌ പരമപദം കിട്ടുന്നത്‌. കിട്ടിയതില്‍ തൃപ്തി 
പ്പെടുക, കിട്ടാത്തതില്‍ നിരാശതോന്നാതിരിക്കുക എന്തിലും 
സംതൃപ്തി വഹിക്കുക ഇങ്ങനെയുളളവനാണ്‌ യഥാര്‍ത്ഥ 
ത്തില്‍ സന്തുഷ്ടൻ. പവിത്രത തന്റെ ഗൃഹാങ്കണത്തില്‍ 
കഴിഞ്ഞു കൂടി തനിക്കുള്ളതില്‍ ആനന്ദം കാണുന്നവരാണ്‌ 
ജീവനമുക്തന്മാര്‍, ആത്മ സംതൃപ്തി ലഭിക്കുന്നതു വരെ 
കാല ദേശാവസ്ഥകളനുസരിച്ചു; ശാത്രാനുകൂലകര്‍മ്മങ്ങള്‍ 
ചെയ്തും മോക്ഷണമാര്‍ഗ്ഗത്തെപ്പറ്റി ചിന്തിച്ചും കഴിഞ്ഞു 
കൂടണം. തുരീയാവസ്ഥയിലെ വിശ്രമം ലഭിച്ചവരും സംസാര 
സമുദ്രത്തില്‍ നിന്നും നിവ്യത്തരുമായവര്‍ ഗൃഹസ്ഥനോ 
സന്യാസിയോ ആകട്ടെ. സാംസ്ക്കാരിക ബന്ധനങ്ങളില്‍ 
പെട്ടു കഴിഞ്ഞാലും അല്ലാത്തനിലയിലാണെങ്കിലും 


ശ്രുതിസ്മൃതികളുടെ കുടുക്കുകളില്‍ പെടേണ്ടതില്ല. അക്ഷു 
ബ്ധമായ സമുദ്രം പോലെ നിലകൊണ്ട്‌ ആത്മസ്ഥിതനായി 
അവന്‍ സകലതും പ്രാപിക്കാന്‍ സാധിക്കും. 

42. സര്‍വാത്മവേദനം ശുദ്ധം യദോദേതി തവാത്മകം 


ഭാതി ്രസൃതി ദിക്കാലാബാഹ്യം 
ചിദ്രൂപ ദേഹകം 


43. ഏവമാത്മാ യഥാ യത്ര സമുല്ലാസമുപാഗതഃ 
തിഷ്ഠത്യാശു തഥാ തത്ര ത്രദൂപശ്ച വിരാജതേ 
44. യദിദം ദൃശ്യതേ സര്‍വം ജഗത്സ്ഥാവര ജംഗമം 
തത്‌ സുഷുപ്താവിവ സ്വപ്നഃ 
കല്പാന്തേ പ്രവിനശ്യതി 
45. ജുതമാത്മാ പരാ ബ്രഹ്മ സത്യമിത്യാദികാബുധൈഃ 


കല്പിതാ വ്യവഹാരാര്‍ത്ഥം യസ്യ സംജ്ഞാ 
മഹാത്മനഃ 


46. യഥാ കടക ശബ്ദാര്‍ത്ഥഃ പൃഥഗ്ഭാവോ 
ന കാഞ്ചനാത്‌ 


ന ഹേമകടകാത്തദ്വജ്ജഗച്ഛബ്ദാര്‍ത്ഥതാ പരാ 
47. തേനയമിന്ദ്രജാല ശ്രിര്‍ജഗതീ പ്രവിതന്യതേ 
ഭ്ഷ്ടുര്‍ ദൃശ്യസ്യ സത്താന്തബന്ധ 
ഇതൃഭി ധീയതേ 


48. ദ്രഷ്ടാ ദൃശ്യവശാദ്ബ്ധോ ദ്വന്വോ ദൃശ്യാഭാവേ 
വിമുച്യതേ 


ജഗത്വമഹമിത്യാദിസര്‍ഗ്ഗാത്മാ ദൃശ്യമുച്യതേ 
49. മനസൈവേന്ദ്രജാല ശ്രീര്‍ജഗതീ പ്രവിതന്യതേ 


യാവദേതത്‌ സംഭവതി താവന്മോക്ഷോ 
ന വിദ്യതേ 


50. ബ്രഹ്മണാ തന്യതേ വിശ്വം മനസൈവ 


സ്വയം ഭൂവാ 
മനോമയമതോ വിശ്വം യന്നാമപരിദൃശ്യതേ 


51. ന ബാഹ്യേ നാപി ഹൃദയേ സ്രദൂപം 
വിദ്യതേ മനഃ 


യദര്‍ത്ഥം പ്രതിഭാനം തത്‌ മന ഇത്യാഭിധീയതേ 


52. സങ്കല്പനം മനോ വിദ്ധി, സങ്കല്പ 
സ്തത്ര വിദ്യതേ 
യത്ര സങ്കല്പനം തത്ര മനോകസ്തീത്യ 
വഗമൃതാം 


53. സങ്കല്പമനസീഭിന്നോ ന കദാചന കേന ചിത്‌ 
സങ്കല്പജാതേ ഗലിതേ സ്വരൂപമവശിഷ്യതേ 


54. അഹം ത്വം ജഗദിത്യാ ദ പ്രശാന്തേ 
ദൃശ്യ സംശ്രമേ 
സ്യാത്താദൃശ്യശീ കേവലതാ ദൃശ്യസത്താ 
മുപാഗതേ 


5. മഹാപപളയ സമ്പത്ത ഹ്ൃയസത്താം 
സമുപാഗതേ 


അശേഷ ദൃശ്യേസര്‍ഗ്ലാദൌ ശാന്തമേവാ 
വശിഷ്യതേ 


56. അസ്തനസ്തമിതോ ഭാസ്വാനജോ 
ദേവോ നിരാമയഃ 


സര്‍വദാ സര്‍വകൃത്‌ സര്‍വം 
പരമാത്മേത്യു ദാഹൃതഃ 


57. യതോ വാചോനിവര്‍ത്തന്തേ യോ 
മുക്തൈരവഗമ്യതേ 


യസ്യ ചാത്മാദികഃ സംജ്ഞാഃ കല്പിതാ 
ന സ്വഭാവതഃ 


അന്യരെ തങ്ങളെപ്പോലെ കാണുന്ന സര്‍വാത്മകമായ 
ചിന്താഗതിയുണ്ടാകുമ്പോള്‍ ദിക്കാലാതിഗമായ ചിദ്രൂ പാത്മക 
ഭാവന ഉദയം കൊളളുന്നു. ഇങ്ങനെ ആത്മാവ്‌ ഏതു 
വിധത്തില്‍ ഉല്ലസത്താകുന്നു, അതേ രൂപത്തില്‍ തന്നെ 
പ്രതിഭാസീതമായി ഭവിക്കുന്നു. സുഷുപ്തിയില്‍ വിലീനാവ 
സ്ഥ പ്രാപിച്ച സ്വപ്നമെന്ന പോലെ ഈ സമ്പൂര്‍ണ്ണമായ 
സ്ഥാവര ജംഗമ ജഗത്ത്‌ പ്രളയ കാലത്ത്‌ നഷ്ടമാകുന്നു. 
ജ്ഞാനികള്‍ ഈ ആത്മാവിനെ പര(്രഹ്മ സത്യസ്വരുപ 
വള എന്നു 
പറയുമ്പോള്‍ അത്‌ സ്വര്‍ണ്ണമാണെന്ന ധാരണയുണ്ടാകുന്നതു 


മായും യജ്ഞ സ്വരൂപമായും കരുതുന്നു. 


പോലെ ജഗത്ത്‌ പര്രബഹ്മം തന്നെ. പരബ്രഹ്മത്തിന്റെ 
ആകാരഭേദം മാ്ര്മാണ്‌ ജഗത്ത്‌ പരമാത്മാവ്‌ തന്റെ 
മായയായി പരിവര്‍ത്തനം ചെയ്തു എന്നു മാത്രം ശ്രഷ്ടാവ്‌ 
ദൃശൃത്തില്‍ അന്തര്‍ഭൂതമാകുമ്പോള്‍ ബന്ധനമാകുന്നു. 
ദൃശ്യത്താല്‍ വശീഭൂതമായി (ര്രഷ്‌ടാവ്‌ ബന്ധനത്തില്‍ 
പെടുന്നു. ദൃശ്യം ഇല്ലാതിരുന്നാല്‍ മോക്ഷമായി ലോകത്തില്‍ 
“എന്റെത്‌” “നിന്റെത്‌” എര ഭാവമാണ്‌. മായ മനസ്സിനെ 
നിയന്തണത്തിലാക്കുന്നു. മാനസികമായ ഈ കല്പന 
വിട്ടുപോകാതെ മുക്തിയുടെ മാര്‍ഗ്ഗം കാണപ്പെടുകയില്ല. 
സ്വയം ഭൂവായ ബ്രഹ്മാവ്‌ ഈ വിശ്വത്തെ മാനസിക 
കല്പനകൊണ്ട്‌ നിര്‍മ്മിച്ചു. ഇതെല്ലാം മനോമയമെന്ന്‌ 
മനസ്സിലാക്കുക. വിഷയങ്ങളെ സംബദ്ധിച്ച ബന്ധനംമനന്സ്‌ 
നിര്‍മ്മിക്കുന്നു. ചുരുക്കത്തില്‍ മനസ്സിനെ സങ്കല്പമെന്ന്‌ 
പറയാം. സങ്കല്പത്തെയും മനസ്സിനെയും വേര്‍തിരിക്കാന്‍ 


_ 


ആര്‍ക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാ സങ്കല്പങ്ങളും നശിച്ചാല്‍ 


നീ എന്നുളള 
ഭേദബുദ്ധിയും സ്വാര്‍ത്ഥചിന്തയും കൈവിടുമ്പോഴേ 


ആത്മ സ്വരൂപം വെളിവാകുന്ന “ഞാന്‍” 


കൈവല്യം അനുഭൂതമാവുകയുളളൂ. മഹാരപളയകാലത്തും 
സത്ത വിനഷ്ടമാകും അപ്പോള്‍ ശാന്തമായ ആത്മാവു 
മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ആത്മാവാകുന്ന സൂര്യന്‍ 
അസ്തമിക്കുന്നില്ല. ആത്മാവിനെ അറിയുമ്പോള്‍ മനുഷ്യന്‍ 
മുക്ത നാകുന്നു. ആത്മാവിന്റെയും രൂപത്തില്‍ രൂപ രഹിത 
ബ്രഹ്മം തന്നെ പരമാത്മാവെന്ന്‌ പറയപ്പെടുന്നു. 


58. ചിത്തകാശം ചിദാകാശമാകാശം ച തൃതീയകം 


ദ്വാഭ്യാം ശൂനൃതരം വിദ്ധി ചിദാകാശം മഹാമുനേ 


59. ദേശാദ്ദേശാന്തര പ്രാപ്തേന 
സംവിദോമദ്ധ്യമേവയേത്‌ 


നിമേഷേണ ചിദാകാശം തദ്ധിദ്ധി മുനിപുംഗവ 


ശേഷ സങ്കല്പ സ്ഥിതി 
മേഷി ചേത്‌ 


60. തസ്മിന്‍ നിരസ്തനിഃ 


സര്‍വാത്മകപദം ശാന്തം തദാ 
പ്രാപ്നോഷ്യ സംശയഃ 


61. ഉദിതനദാര്യസനന്ദര്യവൈരാഗ്യരസ ഗര്‍ഭിണീ 
ആനന്ദസ്യന്ദിനിയൈഷാ സമാധിരഭി ധീയതേ 

62. ദൃശ്യാസംഭവ ബോധേന രാഗദ്വേഷാദി താനവേ 
രതിര്‍ബലോദിതാ യാസന സമാധിരഭിധീയതേ 


63. ദൃശ്യാസംഭവ ബോധോഹി ജ്ഞാനം ജ്ഞേയം 
ചിദാത്മകം 


തദേവ കേവലീ ഭാവം തതോകളന്യത്സകലം മൃഷാ 


64. മത്ത ഐരാവതോ ബദ്ധഃ സര്‍ഷപി 
കോണ കോടരേ 


മശകേനകൃതം യിദ്ധം സിംഹ 
ഘൈരണു കോടരേ 


65. പദ്മാക്ഷേ സ്ഥാപിതോ മേരൂര്‍ നിഗീര്‍ണോ 
ഭൃംഗസൂനുനാ 
നിദാഘം വിദ്ധി താദ്ൃക്ത്വം ജഗദേതത്‌ ഭ്രമാത്മകം 


66. ചീത്തമേവ ഹി സംസാരോ 
രാഗാദിക്നേശ ദൂഷിതം 


തദേവേ തൈര്‍വിനിര്‍മുക്തം ച ഭവന്തി 
ഇതി കഥ്യതേ 


67. മനസാ ഭാവ്യമാനോ ഹി ദേഹതാം 
യാതി ദേഹ കഃ 


ദേഹവാസനയാ മുക്തോ ദേഹധര്‍മ്മെര്‍ 
ന ലിപ്യതേ 


68. കല്പം ക്ഷണീകരോത്യന്തഃക്ഷണം 
നയതി കല്പതാം 


മനോവിലാസഃസംസാര ഇതി മേ നിശ്ചിതാ മതിഃ 


ആകാശം മൂന്നാണ്‌. ചിത്താകോശം, ചിദാകോശം, Pn 
കാകാശം, ചിദാകാശം ഇതിനെക്കാളെല്ലാം സൂക്ഷ്മതരമാണ്‌. 
ഒരു ദേശത്തില്‍ നിന്ന്‌ മറ്റൊരു ദേശത്തിലേക്കു പോകുമ്പോള്‍ 
മധ്യത്തില്‍ ചിത്തത്തിലെ വ്യവധാനത്തിന്റെ നിമേഷത്തെ 
ചിദാകാശമെന്ന്‌ പറയുന്നു. ആ ചിദാകാശത്തില്‍ എല്ലാ 
സങ്കല്പങ്ങളും സത്താഹീനമാക്കി നിലകൊള്ളുമ്പോള്‍ 
സര്‍വാത്മക പദം ലഭിക്കുന്നു. ചിദാകാശത്തില്‍ നിലൊളളു 
മ്പോള്‍ ഉദാരതയും വൈരാഗ്യവും ചേര്‍ന്ന സര്‍വാനന്ദമ 
യമായ അവസ്ഥ ലഭിക്കും. അതിന്‌ സമാധിയെന്ന്‌ പറയുന്നു. 
ആ ഘട്ടത്തില്‍ ദൃശ്യ പദാര്‍ത്ഥങ്ങളുടെ ശൂന്യത ബോധപ്പെ 
ടുന്നു. രാഗദ്വേഷാദികള്‍ നശിക്കുന്നു. അതോടെ സമാധി 
പൂര്‍ണ്ണമാകുന്നു ഏകാഗ്രത പൂര്‍ണ്ണമായും ആ ഘട്ടത്തില്‍ 
സംജാതമാകുന്നു. ആത്മകൈവല്യവും അതോടെ സാധിക്കു 
ന്നു. ആ അവസ്ഥയില്‍ നിന്ന്‌ ഭിന്നമായതെല്ലാം തന്നെ മിഥ്യ 
യാണ്‌. ചെറിയ മാളത്തില്‍ വെച്ച്‌ സിംഹങ്ങളോട്‌ കൊതുകു 
കള്‍ ചെയ്യുന്ന യുദ്ധം പോലെയും മദിച്ച ഐരാവതത്തെ 
കടുകിന്റെ കുമ്പാരത്തിലുള്ള ദ്വാരത്തില്‍ ബന്ധിക്കുന്നതുപോ 
ലെയും താമരയ്ക്കുള്ളില്‍ സ്ഥാപിച്ച മഹാമേരുവിനെ 
ചെറിയ വണ്ട്‌ വിഴുങ്ങുന്നതുപോലെ വെറും ശ്രമമാണ്‌. ഈ 
പ്രപഞ്ചത്തിന്റെ നിലനില്പും രാഗദ്വേഷാദിദോഷങ്ങള്‍ 
തിങ്ങിയ ചിത്തമാണ്‌ സംസാരം ആ ദോഷങ്ങളില്‍നിന്ന്‌ 
മുക്തമായാല്‍ മാത്രമേ മോക്ഷം സിദ്ധിക്കുകയുള്ളൂ. മനസ്സിന്‌ 
ശാരീരിക ഭാവനയുണ്ടാകുമ്പോള്‍ ആത്മാവ്‌ ദേഹാത്മകമായി 
ത്തീരുന്നു. ദേഹമാകുന്ന വാസന നശിച്ചാല്‍ പിന്നെ ദേഹധര്‍ 
മ്മങ്ങളൊന്നും നമുക്ക്‌ ശല്യം ചെയ്യുകയില്ല. മനസ്സ്‌ തന്നെ 
യാണ്‌ യുഗത്തെ ക്ഷണമാത്രവും ക്ഷണമാത്രയെ യുഗവുമാ 
ക്കിത്തീര്‍ക്കുന്നത്‌. അതിനാല്‍ ഈ വിശ്വം മനസ്സിന്റെ 
സങ്കല്പം മാത്രമാണെന്ന്‌ ഞാന്‍ വിചാരിക്കുന്നു. 


69. നാവിരതോ ദുശ്ചരിതാഃന്നാ ശാന്തോ 
നാ സമാഹിതഃ 


നാശാന്ത മനസോവാപി പ്രജ്ഞാ 
നേനൈന മാപ്നുയാത്‌ 


70. തദ്‌ ബ്രഹ്മാനന്ദ മദ്വന്ദം നിര്‍ഗുണം സത്യ 
ചിത്‌ ഘനം 


വിദിത്വാ സ്വാത്മനോ രൂപം ന ബിഭേതി കദാചന 


71. പരാത്പരം യന്മഹതോ മഹാന്തം സ്വരൂപതേ 
ജോമയശാശ്വതം ശിവം 


കവിം പുരാണം പുരുഷാസനാതനം 
സര്‍വേശ്വരം സര്‍വദേവൈരുപാസ്യം 


72. അഹം (്രഹ്മതി നിയതം മോക്ഷഹേതുര്‍ 
മഹാത്മനാം 


ദ്വേ പദേ ബന്ധമോക്ഷായ നിര്‍മ്മേതി മമേതി ച 
മമേതി ബദ്ധ്യതേ ഇന്തുര്‍ നിര്‍മ്മേതി വിമുച്യതേ 
73. ജീവേശ്വരാദി രൂപേണ ചേതനാ ചേതനാത്മകം 


ഈക്ഷണാദി പ്രവേശാന്താ 
സൃഷ്ടിരീശേന കല്പിതാ 


ജാഗ്രദാവിമോക്ഷാന്ത സംസാരോ ജീവ കല്പിതഃ 


P 


1 


ദുര്‍വ്യത്തികളില്‍ നിന്ന്‌ പിന്‍തിരിയാത്തവനും ശാന്ത 
മനസ്സില്ലാത്തവനും ശ്രദ്ധാഹീനനും പാണ്ഡിത്യം കൊണ്ട്‌ 
മോക്ഷം പ്രാപിക്കാന്‍ സാധ്യമല്ല. നിര്‍ഗുണവും ചിത്‌ 
സ്വരൂപവും ദന്ദ്വാതീതവും ആനന്ദമയവുമായ ആ ബ്രഹ്മത്തെ 
ആത്മസ്വരൂപം തന്നെ എന്ന്‌ കരുതുന്നവന്‍ ഒരിക്കലും 
ഭയപ്പെടേണ്ടതില്ല.“ എന്നും ദേവന്മാര്‍ക്കും ഉപാസ്യനും 
ശ്രേഷ്ഠരിലും ശ്രേഷ്ഠനും മഹാന്മാരില്‍ മഹാനും ശാശ്വ 
തനും കല്യാണരൂപിയും പരമതേജോമയനും സര്‍വജ്ഞനും 
സനാതനനും പുരാണ പുരുഷനുമായ ബ്രഹ്മം തന്നെയാണ്‌ 
ഞാന്‍.” എന്ന ഭാവനയാണ്‌ മോക്ഷ്പ്രാപ്തിക്ക്‌ കാരണം. മമത 
ബന്ധനം നിര്‍മ്മിക്കുന്നു. മമതാ ത്യാഗം തന്നെ മോക്ഷം. 
ഇവ രണ്ടും ജീവികളുടെ ബന്ധമോക്ഷത്തിന്‌ കാരണമാണ്‌. 
ജീവേശ്വരാദി ഭാവത്തില്‍ ജഡം ചേതനാത്മക സൃഷ്ടിനടത്തി 
യിട്ടുള്ളത്‌ ഈശ്വരന്‍ തന്നെയാണ്‌ ജാഗ്രത്തു മുതല്‍ മോക്ഷ 
ലബ്ദിവരെ സകലപ്രപഞ്ചവും ജീവാത്മാവിനാല്‍ കല്പിത 
മാകുന്നു. 
74. ത്രിണാചികാദി യോഗാന്താ ഈശ്വര 
ഭ്രാന്തിമാശ്രിതാ 


ലോകായതാദി സംഖ്യാന്താ ജീവവിക്രാ 
ന്തിമാശ്രിതാഃ 


75. തസ്മായുമുക്ഷുഭിര്‍നൈവമതിര്‍ 
ജീവേശ വാദയോ 


കാര്യാ കിന്തു ്രഹ്മതത്വം നിശ്ചലേന 
വിചാരൃതാം 


76. അവിശേഷേണ സര്‍വം തു യഃ 
പശ്യന്തി ചിദമ്പയാത്‌ 


സ ഏവ സാക്ഷാ ദ്വിജ്ഞാനീ സ ശിവഃ സ 
ഹരിര്‍ വിധിഃ 


77. ദുര്‍ലഭോ വിഷയ ത്യാഗോ ദുർലഭം തത്വ ദര്‍ശനം 


ദുര്‍ലഭാ സഹജാവസ്ഥാ സദ്ഗുരോഃ 
കരുണാം വിനാ 


78. ഉല്പന്ന ശക്തി ബോധസ്യ ത്യക്ത 
നിഃശ്ശേഷ കര്‍മ്മണഃ 


യോഗിനഃ സഹജാവസ്ഥാ സ്വയമേവോ 
പ ജായതേ 


79. യദാഹ്യേവൈഷ ഏതസ്മിന്നല്പ മപ്യന്തരം നരഃ 
വിജാനതി തദാ തസ്യ ഭയംസ്യാന്നാര്ര സംശയഃ 


80. സര്‍വഗം സച്ചിദാനന്ദം ജ്ഞാനചക്ഷുര്‍ 
നിരീക്ഷതേ 


അജ്ഞാനചക്ഷുര്‍നേക്ഷേത ഭാസ്വന്തം 
ഭാനുമന്ധവത്‌ 
81. പ്രജ്ഞാനമേവ തത്‌ ബ്രഹ്മ സത്യ 
പ്രജ്ഞാന ലക്ഷണം 


ഏവം ബ്രഹ്മപരിജ്ഞാനാ ദേവമര്‍ത്ത്യോമൃതോ 
ഭവേത്‌ 


82. ഭിദ്യതേ ഹൃദയ്രഗന്ഥിച്ചിദ്യന്തേ നി 


ക്ഷീയന്തേ ചാസ്യ കര്‍മ്മാണി തസ്മിന്‍ 
ദൃഷ്ടേപരാവരേ 


ര്രിണാചികേതാഗ്നി മുതല്‍ (കഠോപനിഷത്‌ പ്രതിപാ 
ദിതം) യോഗപര്യന്തമുളള ജ്ഞാനത്തില്‍ (ശ്വേതാശ്വേതരോ 
പനിഷത്‌ പ്രതിപാദിതം) ആപാരം ഈശ്വരീയ ഭ്രാന്തിയാണ്‌ 
ചാര്‍വാക മതം മുതല്‍ സാംഖ്യസിദ്ധാന്തപര്യന്തമുളള ദാര്‍ശ 
നികത്വത്തിന്‌ ആധാരവും ജീവാത്മാവിനെപ്പറ്റിയുളള 
ര്രാന്തിയാണ്‌. അതിനാല്‍ മുക്തി ആഗ്രഹിക്കുന്നവന്‍ 
ജീവനെപ്പറ്റിയും ഈശ്വരനെപ്പറ്റിയുമുളള വാദവിഷയങ്ങളില്‍ 
സ്വ ബുദ്ധിയെ വ്യാപരിപ്പിക്കരുത്‌. ബ്രഹ്മതത്വം തന്നെ മനനം 
ചെയ്യുക ഈ കാണുന്ന സമസ്ത പ്രപഞ്ചവും ചിദ്രൂപമെന്ന്‌ 
ജ്ഞാനി കരുതുന്നു. ്രഹ്മാവ്‌ വിഷ്ണു, ശിവന്‍ ഒക്കെയും 
അതു തന്നെ. വിഷയ പരിത്യാഗം പോലെ തന്നെ തത്വ 
ജ്ഞാന പ്രാപ്തിയും പ്രയാസമാകുന്നു. സദ്ഗുരുവിന്റെ 
കാരുണ്യം കൂടാതെ കൈവല്യം ലഭിക്കാന്‍ ഞെരുക്കമാണ്‌. 
ബോധം പ്രദാനം ചെയ്യുന്ന ശക്തി ഉണര്‍ത്തി സര്‍വകര്‍മ്മ 
ങ്ങളും പരിത്യജിക്കുന്ന യോഗി സ്വയം സഹജാവസ്ഥ പ്രാപി 
ക്കുന്നു. ഇതില്‍ ഭിന്നത ശേഷിക്കുന്നതുവരെ അവന്‌ 
ദയവാണ്‌. സച്ചിദാനന്ദ സ്വരൂപം ദര്‍ശിക്കണമെന്നാഗ്രഹമു 
ണ്ടെങ്കില്‍ ജ്ഞാനചക്ഷുസ്സു കൊണ്ട്‌ അതിനെ കാണാന്‍ 
കഴിയും. അന്ധന്‌ സൂര്യനെ കാണാന്‍ സാധിക്കാ 
ത്തതുപോലെ ജ്ഞാന ചക്ഷുസ്സില്ലാത്തവന്‌ പര്രബഹ്മ 
ദര്‍ശനം സാദ്ധ്യമല്ല. ര്രഹ്മം പ്രജ്ഞാത രൂപമാണ്‌. സത്യ 
ത്തിന്റെ ലക്ഷണവും ്പജ്ഞാനം തന്നെ. മരണമുളള 
മനുഷ്യന്‌ ്രഹ്മജ്ഞാനം കൊണ്ടു ക്രമേണ അമരത്വം 
നേടാനാവൂ. ബ്രഹ്മ സാക്ഷാത്ക്കാരം ലഭിച്ചാലുടന്‍ തന്നെ 
സര്‍വസംശയങ്ങളും അകലുന്നു. സകല കര്‍മ്മങ്ങളും 
ക്ഷയിക്കുന്നു. ഹൃദയത്തിലെ എല്ലാ ഗ്രന്ഥികളും തകരുന്നു. 
83. അനാത്മതാം പരിത്യജ്യ നിര്‍വികാരോ 

ജഗത്‌ സ്ഥിത 


ഏകനിഷ്ഠതയാന്തഃ സ്ഥഃ സംവിന്മാത്രപ തത്‌ 
84. മരുഭൂമ൦ ജലം സര്‍വം ചിന്മാത്രം സ്വ വിചാരത 


85. ലക്ഷ്യലക്ഷ്യമതിം ത്യക്ത്വാ യസ്തിഷ്ഠേത്‌ 
കേവലാത്മനാ 


ശിവ ഏവ സ്വയം സാക്ഷാദയം ബ്രഹ്മ വിദുത്തമഃ 
86. അധിഷ്ഠാനമനനപമ്യമവാങ്‌ മനസ ഗോചരം 


നിത്യം വിഭും സര്‍വഗതം സുസൂക്ഷ്മം 
ചത ദവ്യയം 


87. സര്‍വശക്തേര്‍ മഹേശസ്യവിലാസോ ഹി 
മനോ ജഗത്‌ 
സംയമാസംയമാഭ്യാം ച സംസാരഃ 


ശാന്തി മമ്പഗാത്‌ 


സാംസ്ക്കാരിക സ്ഥിതിയില്‍ നിര്‍വികാര ഭാവത്തോടെ 
അനാത്മഭാവം കൈവിട്ട്‌ ആത്മ ചൈതന്യത്തില്‍ തന്നെ 
മുഴുകുക. ശ്രമത്താല്‍ മരുഭൂമിയില്‍ കാണപ്പെടുന്ന ജലം 


ല്‍ 


കേവലം സ്ഥൂലമായി കാണുന്നതുപോലെ ജാഗ്രത്‌ സ്വപ്ന 
സുഷുപ്ത്യാവസ്ഥകള്‍ ചേര്‍ന്ന ഈ സകല വിശ്വാസവും 
ആത്മ വിചിന്തനത്താല്‍ ചിന്മയം തന്നെയെന്ന്‌ ധരിക്കണം. 
ആത്മ 
നിഷ്ഠനായവനാണ്‌ ശ്രേഷ്ഠ ജ്ഞാനിയും ശിവ സ്വരൂപനും. 


ലക്ഷ്യാലക്ഷ്യബുദ്ധി കൈ വിട്ട്‌ കേവലം 
സംയമം കൊണ്ടും അസംയമംകൊണ്ടും സാംസ്ക്കാരിക 
പ്രാണാത്മം ശാന്തമാകും. കാരണം, വിശ്വം സര്‍വ ശക്തനും 
മഹാനുമായ ബ്രഹ്മത്തിന്റെ മനോവിലാസം തന്നെ. ആ 
ബ്രഹ്മം അനുപമവും വാക്കിനോ മനസ്സിനോ അഗോചരവും 
നിത്യവും വിഭൂവും സര്‍വവ്യാപിയും സൂക്ഷ്മാതിസൂക്ഷ്മവും 
അവ്യയ സ്വരൂവുമാണ്‌. 


88. മനോവ്യാധേശ്ചികിത്സാര്‍ത്ഥമുപായം 
കഥ യാമിതേ 


യദ്യസ്വാഭിമതം വസ്തു തത്‌ തൃജന്‍ 
മോക്ഷമശ്നുതേ 


89. സ്വായത്മേകാന്തഹിതം സ്വേപ്സിത 
ത്യാഗ വേദനം 


യസ്യ ദുഷ്കരതാം യാതം ധിക്തം 
പുരുഷ കീടകം 


90. സ്വ പ0നരുഷൈകസാധ്യേന സ്വേപ്സിത 
ത്യാഗരൂപിണാ 


മനഃപ്രശ്മ മാത്രേണ വിനാനാസ്തി ശുഭാഗതി. 


91. അസങ്കല്പേന ശസ്ത്രേണ ഛിന്നം 
ചിത്തമിദം യദാ 


സര്‍വം സര്‍വഗതം ശാന്തം ബ്രഹ്മ 
സംപദ്യതേ തദാ 


92. ഭവ ഭാവനയാ മുക്തോ മുക്തഃ പരമയാധിയാ 


ധാരയാത്മാനമവ്യഗ്രോ ഗ്രസ്തചിത്തം ചിതഃപദം 


മനോവ്യാധി മാറ്റാനുള്ള മാര്‍ഗ്ഗം ഞാന്‍ പറഞ്ഞുതരാം. 
ഏതേതു ലഭിക്കണമെന്ന ആഗ്രഹത്തിലാണോ മനസ്സ്‌ 
ചഞ്ചലമാകുന്നത്‌ ആ വസ്തുക്കള്‍ പരിത്യജിക്കുകയാണ്‌ 
മോക്ഷ പ്രാപ്തിക്ക്‌ എളുപ്പമായ മാര്‍ഗ്ഗം സ്വായത്തവ സ്തു 
ക്കള്‍ അത്യന്തം ഹിതകരമാക്കുകയും അവ തൃജിക്കാനാ 
വാതെ വരുകയും ചെയ്യുന്ന വ്യക്തി കൃമിതുല്യനും നിന്ദിത 
നുമാണ്‌. തന്റെ അഭീഷ്ട വസ്തു സ്വപ്രയത്നത്താല്‍ 
തൃജിച്ചാലുണ്ടാകുന്ന മനഃ ശാന്തി കൊണ്ടേ പരമ ഗതി 
ഉണ്ടാകൂ. സങ്കല്പ രാഹിത്യമാകുന്ന ശാസ്ത്രം ചിത്തത്തെ 
ഛേദിക്കുമ്പോള്‍ സര്‍വരുപനും അന്തര്യാമികമായ 
പരമാത്മാവിനെ പ്രാപിക്കാം. അതിനാല്‍ പ്രപഞ്ച വാസന 
വെടിഞ്ഞ്‌ ശ്രേഷ്ഠ ബുദ്ധി ചേരുക. മനസ്സിനെ നിയന്ത്രിച്ച്‌ 
ചിന്മാത്ര ചിത്തനാകുക. 


93. പരം പനരഷമാശ്രിത്യ നീത്വാ ചിത്തമചിത്താം 


ധ്യാനതോ ഹൃദയാകാശേ ചിതിചിച്രകധാരയാ 


94. മനോ മാരയ നിഃശ്ശൂങ്കം ത്വാം 
പ്രബധ്നന്തി നാരായഃ 


K 


95. അയം സോ ഹ മിദം തന്മ ഏതാവന്‍ 
മാ്രകം മനഃ 


തദഭാവന മാത്രേണ ദാത്രേണേവ വിലീയതേ 


96. ഛിന്നാരഭമണ്ഡലം വ്യോമ്നി യഥാ 
ശരദി ധൂയതേ 


വാതേന കല്പകേനൈവ തഥാന്തര്‍ 
പൂയതേ മനഃ 


97. കല്പാന്തപവനാ വാന്തു യാന്തു 
ചൈകത്വ മര്‍ണ്ണവാഃ 


തപന്തു ദ്വാദശാദിത്യാ നാസ്മി 
നിര്‍മ്മന സക്ഷതിഃ 


98. അസങ്കല്പനമാത്രൈക സാധ്യേ 
സകല സിദ്ധിദേ 


അസങ്കല്പാദി സാമ്രാജ്യ 
തിഷ്ഠാവഷ്ടബ്ധ തത്‌ പദഃ 


99. നഹി ചഞ്ചലതാഹീനം മനഃ ക്വചന ദൃശ്യതേ 


ചഞ്ചലത്വം മനോധര്‍മ്മോ വഹ്മര്‍ ധര്‍മ്മോ 
യഥോഷ്ണതാ 


100. ഏഷാ ഹി ചഞ്ചലാ സ്പന്ദശക്തിശ്‌ 
ചിത്തത്വ സംസ്ഥിതാ 


താം വിദ്ധി മാനസീം ശക്തീം ജഗദാഡം 
ബരാത്മികാം 


101. യത്തു ചഞ്ചലതാഹിനാം തന്മനോ മൃതമമുച്യതേ 


തദേവ ച തപഃ ശാസ്ത്രസിദ്ധാന്തേ മോക്ഷ 
ഉച്യതേ 
102. തസ്യ ചഞ്ചലതായൈഷാ ത്വ വിദ്യാ 
വാസനാത്മികം 


വാസനാപരനാമ്നിം താം വിചാരേണ വിനാശയ. 


ചിത്തത്തെ പരമമായ പൌരുഷമാശ്രയിച്ച്‌ ശൂന്യതയി 
ലുറപ്പിച്ച്‌ ഹൃദയാകാശത്തില്‍ ധ്യാനിക്കുക. ജ്ഞാന ചക്ര 
ത്തിന്റെ തീക്ഷ്ണ ധാരയില്‍ മനസ്സിനെ നിയന്ത്രിക്കുക. 
അപ്പോള്‍ കാമാദികള്‍ നിന്നെ നിയന്ത്രിക്കാന്‍ അശക്തനാകും. 
നിന്റേതെന്നും എന്റേതെന്നുമുള്ള ഭാവനയാണ്‌ മനസ്സിന്റെ 
പ്രകൃതി. ഈ ഭാവന തൃജിച്ചാല്‍ മനസ്സ്‌ സ്വയം നശിക്കും. 
ശരീരത്തില്‍ ചിഹഭിന്നങ്ങളാകുന്ന മേഘ ശകലങ്ങള്‍ 
വായുവിന്റെ താഡനത്താല്‍ ആകാശത്തില്‍ വിലയം പ്രാപി 
ക്കുന്നതുപോലെ മനസ്സ്‌ ശൂനൃതയില്‍ വിലയിക്കുന്നു. 
മനോരഹിതനായ വ്യക്തിക്ക്‌ യാതൊരു ഹാനിയുമില്ല. 
സമുദ്രങ്ങള്‍ ഒന്നിച്ചിരമ്പട്ടെ, ്രളയകാല വാതം അടിക്കട്ടെ, 
ദ്വാദശാദിതൃത്മാര്‍ ഒരുമിച്ച്‌ കത്തിയെരിയട്ടെ. മനസ്സ്‌ 
അടക്കിയതിന്‌ ഒരു തകരാറുമില്ല. എല്ലാ സിദ്ധികളുടെയും 
ഉറവിടം സങ്കല്പ ശൂന്യതയാണ്‌. അതിനാല്‍ സങ്കല്പ 
ഹീനനാവുക. അഗ്നിയുടെ ധര്‍മ്മം ചഞ്ചലതയാണ്‌. ചഞ്ചല 
ഹൃദയം ദൃഷ്ടിക്ക്‌ ഗോചരമാകുന്നു. ചഞ്ചലമായ സ്പന്ദ 
നശക്തിയാണ്‌ ചിത്തത്തിന്റെ ധര്‍മ്മം. ഈ ശക്തി 


P 


പ്രഞ്ചത്തിന്റെ അഡംബരമാണ്‌. ചഞ്ചലതാരഹിതമനസ്സാണ്‌ 
അമൃതം. അതു തന്നെ തപസ്സ്‌. ശാസ്ത്രം അതിനെ മോക്ഷ 
മെന്ന്‌ പററയുന്നു. മനസ്സ്‌ ചാഞ്ചല്യമാണ്‌. അവിദ്യ വാസന 
അതിന്റെ ലക്ഷണമാകുന്നു. ഈ വാസന ശ്രതുവാണ്‌. 
വാസന നശിപ്പിക്കുവാനുള്ള ശ്രമമാണ്‌ വിചാര ശീലന്മാരുടെ 
കർത്തവ്യത്തിൽ പ്രധാനം. 


103. പനരുഷേണ പായത്നേന യസ്നിന്നേവ 
പദേമനഃ 


യോജ്യതേ തത്പദം പ്രാപ്യ നിര്‍വി 
കല്പോ ഭവാനഘ 


104. അതഃപൌരുഷമാശ്രിത്യ ചിത്ത മാ്രമ്യ ചേതസാ 
വിശോകം പദമാലംബ്യ നിരാതങ്കഃസ്ഥിരോ ഭവ 
105. മന ഏവ സമര്‍ത്ഥം ഹി മനസോ ദ്യഡഃ നിഗ്രഹേ 


അരാജകഃ സമര്‍ത്ഥഃ സ്യാദ്രാജ്ഞോനിഗ്രഹ 
കര്‍മ്മണി 


106. തൃഷ്ണാഗ്രാഹഗൃഹീതാനാംസംസാരാര്‍ണ്ണ 
വപാതീനാം 


ആവര്‍ത്തെരുഹ്യമാനാനാം. ദൂരം സ്വമന 
ഏവ ന 


107. മനസൈവ മനശ്ഛിത്വാ പാശം പരമ ബന്ധനം 


ഭവാദുത്തരയാത്മാനം നാസാ വന്യേന താരൃതേ 


അനഘ, ഏതൊരു സ്ഥാനത്ത്‌ മനസ്സ്‌ ലയിപ്പിക്കണമോ 
ആ സ്ഥാനത്തിലെത്താന്‍ പൌരുഷത്താലും പ്രയത്നത്താലും 
നിര്‍വികല്പ സമാധി പ്രാപിക്കുക, വിഷയരഹിതമായ 
മനസ്സാണ്‌ മനോനിഗ്രഹത്തിന്‌ സമര്‍ത്ഥം. ഒരു രാജാവിനേ 
മറ്റൊരു രാജാവിനെ കീഴ്പ്പെടുത്താന്‍ കഴിയൂ. തൃഷ്ണ 
യാകുന്ന മുതലയുടെ വായില്‍ പെട്ട്‌ സംസാര സാഗരത്തിന 
ക്കരെ കടക്കാന്‍ അസമര്‍ത്ഥനും ചുഴലിയില്‍ പെട്ട്‌ സംസാര 
സാഗരത്തിനക്കരെ കടക്കാന്‍ അസമര്‍ത്ഥനും ചുഴലിയില്‍ 
പെട്ട്‌ ഞെരുങ്ങുന്നവനും രക്ഷ നല്‍കാന്‍ വിഷയവികാര 
ശൂന്യമായ മനസ്സുമാത്രമാണ്‌ സമര്‍ത്ഥം. അതിനുമാത്രമേ 
അവനെ അക്കരെയെത്തിക്കുവാന്‍ കഴിയൂ. ഇങ്ങനെ 
കഴിവേറിയ മനസ്സു മുഖേന ഘോരബന്ധമായ മാനസിക 
പാശത്തെ മുറിക്കണം. പിന്നെ ഈ സംസാര സാഗരത്തില്‍ 
നിന്ന്‌ കരകയറുക. കാരണം, വേറൊന്നിനും നിന്നെ ഈ 
ഭവനാശരത്തില്‍ നിന്ന്‌ കരകയറ്റാനാവില്ല. 


108. യാ യോദേതി മനോനാമ്നി വാസനാ 
വാസീതാന്തരാ 


താം താം പരിഹരേത്‌ പ്രാജ്ഞ സ്തോ 
വിദ്യാക്ഷയോഭവേത്‌ 
109. ഭോഗൈകവാസനാം ത്യക്ത്വാ ത്യജ ത്വം 
ഭേദ ഭാവനാം 
ഭാവാഭാവന തതസ്ത്യക്ത്വാനിര്‍ 
വികല്പഃ സുഖീഭവ 


K 


110. ഏഷ ഏവ മനോനാശസ് ത്വവിദ്യാനാശ ഏവ ച്‌ 


യത്തത്‌ സംവേദ്യതേ കിഞ്ചിത്ത്രതാസ്ഥാപരി 
ര്‍ജ്ജനം 


അനസ്ഥൈവ ഹി നിര്‍വാണം ദുഃഖമാസ്ഥാ 
പരിഗ്രഹഃ 


111. അവിദ്യാവിദ്യമാനൈവനഷ്ട പ്രജേഞാഷു 
ദൃശ്യതേ 
നാമ്നൈവാംഗീകൃതാകാരാസമ്യക്‌ 
പ്രജ്ഞ സ്യസാകൂതഃ 
112. താവത്‌ സംസാര ഭൃഗുഷു സ്വാത്മനാ 
സഹദേഹിനാം 


ആന്ദോളയതി നീര്രന്ധം ദുഃഖകണ്ടക ശാലിഷു 


113. അവിദ്യായാവദസ്യാസ്തു നോത്‌ 
പന്നാക്ഷയകാരിണീ 


സ്വയമാത്മാവ ലോകേച്ഛാ മോഹ 
സംക്ഷയ കാരിണീ 


114. അസ്യാഃ പരം (പപശ്യാന്ത്യാഃ സ്വാത്മ നാശഃ 
പ്രജായതേ 


ദൃഷ്ടേ സര്‍വഗതേ മോധേ സ്വയം 
ഹ്യേഷാ വിലീയതേ 


115. ഇച്ഛാമാത്രമവിദ്യേയം തന്നാരോ മോക്ഷ ഉച്യതേ 


സ ചാസങ്കല്പ മാത്രേണ സിദ്ധോ 
ഭവതി വൈമുനേ 


അന്തഃകരണത്തെ മറക്കുന്ന മനസ്സാകുന്ന വാസന 
ഉണ്ടാകുമ്പോഴെല്ലാം അവ ത്യജിക്കുക ബുദ്ധിമാന്റെ 
കര്‍ത്തവ്യമാണ്‌. അങ്ങനെ ചെയ്താല്‍ അവിദ്യയാകുന്ന 
അന്ധകാരമസ്തമിക്കും. ആദ്യം ഭോഗവാസന കൈവെടി 
യുക. പിന്നെ വാസനകളെയും. ഭാവാഭാവങ്ങളെയും ത്യജിച്ച്‌ 
വികല്പ രഹിതനായി സുഖിമാനായി തീരുക. മനോനാശം 
തന്നെ അവിദ്യാനാശം മനസാ അനുഭൂത വിഷയങ്ങളില്‍ 
ആസ്ഥ വെടിയുക. ആസ്ഥാ പരിതയാഗമാണ്‌ മുക്തി. 
ആസ്ഥയെ ആശ്രയിക്കുക ദുഃഖകരമാണ്‌. ജ്ഞാനിയില്‍ 
അവിദ്യാസ്പര്‍ശമില്ല. അവിദ്യ അവരില്‍ നിന്നകലുന്നു. 
പ്രജ്ഞാഹീനരിലേ അതുളളൂ. പ്രപഞ്ചമാകുന്നു. ര്രമജാലം 
ദുഃഖകണ്ടകങ്ങളാല്‍ നിറഞ്ഞതാണ്‌. അത്‌ നശിപ്പിക്കാതെ 
മോചനമില്ല. ആത്മ സാക്ഷാത്കാരേച്ഛ ബലവത്താകുന്നതു 
വരെ അവിദ്യ ശരീരത്തെ ശ്രമത്തിലാഴ്ത്തും. പരതത്വം 
കണ്ടറിയുമ്പോള്‍ ഈ അവിദ്യമായും സര്‍വാത്മ ബോധനം 
ലഭിച്ചാല്‍ അവിദ്യ സ്വയം മായുന്നു. അവിദ്യാ സ്വരൂപമായ 
ആഗ്രഹം നശിക്കുക എന്നതാണ്‌ മോക്ഷം. സങ്കല്പനാശം 
സംഭവിച്ചാലേ ഇച്ഛ നശിക്കുകയുളളൂ. മറ്റൊരു വിധത്തിലും 
ഇച്ഛാനാശം സംഭവിക്കുന്നില്ല. 


116. മനാഗപി മനോവ്യോമ്നി വാസനാ രജനീ ക്ഷയേ 


കലികാ തനുതാമേതി ചിദാദിത്യപ്രകാശനാത്‌ 


le 


N 


117. ചൈത്യാനുപാതരഹിതം സാമാന്യേന 
ച സര്‍വഗം 


യച്ചിത്തത്ത്വ മനാഖ്യേയം സ ആത്മാ രമേശ്വരഃ 


118. സര്‍വ്വം ച ഖലിദം പ്രഹ്മനിത്യ 
ചിത്‌ ഘന മക്ഷതം 


കല്പനാ ന്യാ മനോനാമ്നീ വിദ്യതേ 
നഹി കാചന 
119. ന ജായതേ ന്രമിയതേ കിഞ്ചിദത്ര ജഗത്രയേ 
നച ഭാവവികാരാണാം സത്താ ക്വാചന വിദ്യതേ 
120. കേവലം കേവലാഭാസംസര്‍വ സാമാന്യമക്ഷതം 
ചൈതാനുപാതരഹിതം ചിന്മാത്രമിഹ വിദ്യതേ 


121. തസ്മിന്നിത്യേതതേ ശുദ്ധേ 
ചിന്മാത്രേ നിരുപദ്രവേ 


ശാന്തേ ശമസഭോഗേനിര്‍വികാരേചിദാത്മനി 


122. യൈഷാ സ്വഭാവാഭിമതം സ്വയം 
സങ്കല്പ്യ ധാവതി 


ചിച്ചൈത്യം സ്വയമമ്മാനം മനനാത്മ ഉച്യതേ 


സങ്കല്പേനൈ 
വനശ്യതി 


അതഃ സങ്കല്പ സിദ്ധേയം 


ചിത്തമാകുന്ന ആകാശത്തില്‍ വാസനയാകുന്ന രാത്രി 
കഷയിക്കുകയും ചേതനയാകുന്ന സൂര്യന്‍ പ്രകാശിക്കുകയും 
ചെയ്താലേ കലിയാകുന്ന അന്ധകാരം ശമിക്കുകയുളളൂ. 
ചിത്തം വിഷയസംഗം വെടിഞ്ഞ്‌ സര്‍വഗാമിയായി തീരു 
മ്പോള്‍ അതിന്റെ അവസ്ഥ വ്യക്തമാക്കാന്‍ ഞെരുക്കം. 
അതുതന്നെയാണ്‌ അവ്യയവും നിത്യവും ചിദ്രൂപവുമായ 
ബ്രഹ്മം. ബ്രഹ്മമയമായ മനസ്സില്‍ മറ്റൊരു സങ്കല്പവും 
ഉണ്ടായിരിക്കുകയില്ല. ഈ ലോകത്തില്‍ ആരും ജനിക്കു 
ന്നില്ല. ആരും മരിക്കുന്നുമില്ല. ഇതെല്ലാം മിഥ്യയാണ്‌. 
സര്‍വവ്യാപിയായി, കേവലമായി അവ്യയമായി ആഭാസിക്കു 
ന്നതും ചിത്തവികാരങ്ങളെ അനുഗമിക്കാത്തതുമായ 
ചിന്മാത്രാത്മാവിനു മാത്രമേ ഇവിടെ അസ്തിത്വമുള്ളൂ. ഈ 
ചിദാത്മാവ നിത്യവും വ്യാപകവും ഉപദ്രവ രഹിതവും ശാന്ത 
വുമായി നിര്‍വികാരഭാവത്തില്‍ ശമരൂപത്തില്‍ നിലകൊളളു 
ന്നു. അതില്‍ സ്വഭാവാനുസാരേണ സങ്കല്പിതമായ ചിത്തം 
മനനം ചെയ്യുന്നതുകൊണ്ട്‌ മനസ്സ്‌ എന്ന പേര്‍ കിട്ടി. 


123. നാഹം ബ്രഹ്മേതി സങ്കല്പാത്‌ സുദ്യഡ്ദാത്‌ 
ബധ്യതേമനഃ 
സര്‍വം ബ്രഹ്മതി സങ്കല്പാത്‌ 
സുദ്യഡ്ദാ ന്മുച്യതേ മനഃ 
124. കൃശോ ഹം ദുഃഖബദ്ധോ ഹം ഹസ്ത 
പാദാദി വാനഹം 
ഇതി ഭാവാനുരുപേണ വ്യവഹാരേണ ബധ്യതേ 


125. നാഹം ദുഃഖീ നമേ ദേഹോബന്ധഃകോ 
സ്യാത്‌ മനിസ്ഥിതഃ 


ഇതി ഭാവാനു രൂപേണ വ്യവഹാരേണ മുച്യതേ 


126. നാഹാ മാംസം ന ചാസ്ഥീനി ദേഹാദന്യഃ Fs 
പരോസ്മൃഹം 


ഇതി നിശ്ചിത വാനന്തഃ ക്ഷീണ 
വിദ്യോ വിമുച്യതേ 


127. കലപിതേയമവിദ്യേയമന്യാത്മ ഭാവനാത്‌ 


പരം പനരുഷമാശ്രിത്യ യത്നാത്‌ 
പരാമ യാധിയാ 


ഭോഗേച്ഛാം ദൂുരതസത്യക്ത്വാ നിര്‍വികല്പഃ 
സുഖീ ഭവ 


ബ്രഹ്മ സങ്കല്പം കൊണ്ടു മാത്രമേ സങ്കല്പ സിദ്ധമായ 
മനസ്സ്‌ നശിക്കുകയുള്ളൂ. “ഞാന്‍ ബ്രഹ്മമല്ല” എന്ന ദ്യഡസങ്ക 
ല്പത്താല്‍ മനസ്സ്‌ സംസാരത്തില്‍ കുടുങ്ങുന്നു.അതിനു 
പകരം “സര്‍വം ബ്രഹ്മം”എന്ന സങ്കല്പം മനസ്സിനെ മുക്തമാ 
ക്കും. ശരീര ചിന്തകൊണ്ടും പ്രാപഞ്ചിക കാര്യങ്ങളിലെ 
ശ്രദ്ധകൊണ്ടുമാണ്‌ ജീവികള്‍ ബന്ധനത്തില്‍ പെടുന്നത്‌. 
ശരീര ചിന്താമുക്തനും പ്രാപഞ്ചിക വിരക്തനുമായ ജീവി 
സദാ വിമുക്തനാകുന്നു. താന്‍ മാംസരക്ത നിര്‍മ്മിതമായ 
പാവയാണെന്നു കരുതാതെ ഭിന്ന ഭാവന കലര്‍ത്തുന്നവന്റെ 
അവിദ്യ ക്ഷയിക്കുന്നു. അവന്‍ മുക്തി പ്രാപിക്കുന്നു. അനാ 
ത്മ വസ്തുക്കളില്‍ ആത്മഭാവം ഉണ്ടായിരിക്കുന്നതു തന്നെ 
യാണ്‌ അവിദ്യാ സങ്കല്പം. അതിനു വിപരീതമായി അഭ്യാസ 
വൈരാഗ്യങ്ങളാല്‍ ബുദ്ധിപൂര്‍വ്വം ഭോഗേച്ഛ അടക്കി നിര്‍വി 
കല്പനായി തീരുന്നവന്‍ പമ സുഖം പ്രാപിക്കുന്നു. 


129. മമപുത്രോ മമ ധനമഹം സോ യ മിദം മമ 
ഇതീയമിന്ദ്രജാലേന വാസനൈവ വിവല്ഗതി 


മാ ഭവാജേഞാഭവ, ജ്ഞസ്ത്വംജഹി 
സംസാര ഭാവനാം 


130. 


അനാത്മന്യാത്മ ഭാവേന കിമജ്ഞ ഇവരോദിഷി 
131. കസ്തവായംജഡോമൂകോദേഹോ 
മാംസമയോ ശുചിഃ 
യദര്‍ത്ഥം സുഖ ദുഃഖാഭ്യാമവശഃ പരിഭൂയസേ 
132. അഹോനു ചിത്രം യത്സത്യം ്രഹ്മ തദ്‌ 
വിസ്മൃതംനൃണാം 
തിഷ്ഠതസ്തവ കാര്യേഷു മാ സ്തു 
രാഗാനു രഞ്ജനാ 
133. അഹോനു ചിത്രം പദ്മോ ത്ഥൈര്‍ബദ്ധാ 
സ്തന്തുഭിര്രദയഃ 
അവിദ്യമാനാ യാ വിദ്യാ തയാ വിശ്വം 
ഖിലീ കൃതം 


ഇദം തദ്വജതാം യാതം തൃണമാ്ര-ം ജഗര്രയം 


ഇന്ദ്രജാലത്താലെന്നപോലെ നമ്മളെ എന്റെ മകന്‍, 
എന്റെ സ്വത്ത്‌, ഞാന്‍, അവന്‍,ഇവന്‍, എന്റേത്‌, നിന്റേത്‌ 
തുടങ്ങിയ ചിന്തകള്‍ നമ്മെ ശ്രമിപ്പിക്കുന്നു. അജ്ഞാനനാ 
കാതെ സംസാരം ഗ്രഹിച്ച്‌ അത്‌ കൈ വെടിയുക. അനാത്മ 
വസ്തുക്കളില്‍ ആത്മ ഭാവം അത്‌ കൈ വെടിയുക. അനാത്മ 


P 


വസ്തുക്കളില്‍ ആത്മ ഭാവം ദര്‍ശിച്ച്‌ കരയുന്നത്‌ മൂഡ്ത്വ 
മാണ്‌. ഈ ജഡ ശരീരം നിന്റെ ആരുമല്ല. ഇതൊരു മാംസ 
പിണ്ഡം മാത്രം. അപവിത്രനും മുകവുമായ ഇതിനുവേണ്ടി 
സുഖ ദുഃഖ ചരക ചക്രത്തില്‍ പെട്ടുഴലുന്നതെന്തിന്‌? പരമത 
ത്വമായ ബ്രഹ്മം വിസ്തരിച്ച്‌ ജനങ്ങള്‍ ദേഹവലയില്‍ പെട്ടുഴ 
ലുന്നത്‌ അദ്ഭുതം! മുനേ, താങ്കള്‍ ജ്ഞാനിയായിത്തീരുക. 
കര്‍ത്തവ്യ കര്‍മ്മനിരതനായാലും മനസ്സിനെ കര്‍മ്മനിരതനാ 
യാലും മനസ്സിനെ കര്‍മ്മബദ്ധ കലുഷമാക്കരുത്‌. താമര 
നൂലുകളാല്‍ പര്‍വതം തളയ്ക്കപ്പെടുന്നതുപോലെ ഇല്ലാത്ത 
അജ്ഞാനത്താല്‍ ലോകം തളയ്ക്കപ്പെട്ടിരിക്കുന്നു. ്രഹ്മ 
ജ്ഞാനം വ്രജത്തിനൊപ്പം ശക്തിമത്താണ്‌. പുല്‍ക്കൊടിക്കു 
സമാനമായ പ്രപഞ്ചം തകര്‍ക്കാന്‍ അതിന്‌ ഒരു പ്രയാസ 
വുമില്ല. 


അഞ്ചാമദ്ധ്യായം 
1. ജ്ൂഭൂ; അഥാപരം പ്രവക്ഷ്യാമി ശൃണു താത 
യഥാ തഥം 


അജ്ഞാന ഭൂഃ സപ്തപദാ ജ്ഞ ഭൂഃ 
സപ്തപ ദൈവഹി 


2. പദാന്തരാണ്യസംഖ്യാനി പ്രഭവന്ത്യ 
നൃഥൈതയോഃ 


സ്വരൂപാവസ്ഥിതിര്‍മുക്തിസ്തദ്‌ ഭ്രംശോ 
ഹന്ത്വ വേദനം 


3. ശുദ്ധ സന്മാത്ര സംവിത്തേ സ്വരൂപാന്ന 
ചലന്തി യേ 


രാഗദ്വേഷാ ദയോ ഭാവാസ്തേഷാം നാജ്ഞ 
ത്വ സംഭവഃ 
4. യഃ സ്വരുപപരിശ്രംശശ്ചേത്യാര്‍ത്ഥ ചിതി മജ്ജനം 


ഏതസ്മാദപരോ മോഹോ ന ഭൂതോ 
ന ഭവിഷ്യതി 


5. അര്‍ത്ഥാദര്‍ത്ഥാന്തരം ചിത്തേ യാതി മധ്യേ 
തു യാസ്ഥിതിഃ 
സാ ധ്വസ്തമനനാകാരാ സ്വരൂപസ്ഥിതി രുച്യതേ 
6. സംശാന്തസര്‍വസങ്കല്പാ യഃ ശിലാവദവ 
സ്ഥിതിഃ പരാ 


7. അഹന്താംശേ ക്ഷതേ ശാന്തേ ഭേദ 
നിഷ്പന്ദ ചിത്തതാ 


അഹന്താംശേ ക്ഷതേ ശാന്തേ ഭേദ 
നിഷ്പന്ദ ചിത്തതാ 


അജഡാ യാ പ്രചലതി തത്സ്വരുപമിതീരിതാ 


ജഭു പറഞ്ഞു:-“പുത്ര മറ്റൊന്ന്‌ പറയാം. കേള്‍ക്കൂ. 
ജ്ഞാനത്തിനും അജ്ഞാനത്തിനും ഏഴു ഭൂമികള്‍ വീതമുണ്ട്‌. 
അവര്‍ക്കു മധ്യേ മറ്റ്‌ അസംഖ്യം ഭൂമികളും ഉണ്ട്‌. ആത്മാ 
വിന്റെ സ്വരൂപാവസ്ഥയാണ്‌ മോക്ഷം. അതില്‍ നിന്ന്‌ തെറ്റു 
ന്നതാണ്‌ സാംസ്കാരിക ജീവിതം. ശുദ്ധ ബ്രഹ്മ സ്വരൂപത്തില്‍ 


നിന്നും വ്യതി ചലിക്കാത്തവര്‍ക്ക്‌ അജ്ഞാന ജന്യങ്ങളായ്‌ 
രാഗദ്വേഷാദി ദോഷങ്ങള്‍ ഉണ്ടാവുകയില്ല. സ്വരൂപ വ്യതിച 
ലനം വന്ന്‌ വാസയുടെ പുറകെ പോയി ചിത്തത്തില്‍ മുഴുകു 
ന്നതില്‍ പരം അധികമായ മോഹം ഉണ്ടാകാനില്ല. ഒരു വിഷയ 
ത്തില്‍ നിന്ന്‌ മറ്റൊന്നിലേയ്ക്ക്‌ കുതിക്കുന്ന മനസ്സിന്റെ മധ്യേ 
സ്ഥിതി ചെയ്യുന്നതിനെയാണ്‌ ചിന്താതീതമായ ആത്മസ്വരൂപ 
പ്രാപ്തിയെന്ന്‌ പറയുന്നത്‌. സങ്കല്പങ്ങള്‍ ശാന്തമായതിനു 
ശേഷം ഉണ്ടാകുന്ന പാറയ്ക്കൊത്തനിശ്ചേടാവസ്ഥയാണ്‌ 
ആത്മാവിന്റെ പരമമായ സ്വരുപസ്ഥിതി. ഈ സ്വരൂപ സ്ഥിതി 


ചേതനയായുക്തമാണ്‌, ഭേദഭാവരഹിതമാണ്‌. 


8. ബീജജാഗ്രത്തഥാ ജാഗ്രന്മഹാജാഗ്രത്തഥൈവ ച 
ജാഗ്രത്‌ സ്വപ്ന സ്തഥാ സ്വപ്ന സ്വപ്ന ജാഗ്രത്‌ 
സുഷുപ്തികം 
9. ഇതി സപ്ത വിധോ മോഹഃ 
പുനരേഷ പരസ്പരം 
ശ്ലീഷ്ടോ ഭവത്യനേകാഗ്ര്യം ശൃണു 
ലക്ഷണമസ്യ തു 


10. പ്രഥമം ചേതനം യത്‌ സ്യാദനാഖ്യം 
നിര്‍മ്മലം ചിതിഃ 


ഭവിഷ്യച്ചിത്ത ജീവാദിനാമശബ്ദാര്‍ത്ഥ ഭാജനം 


11. ബീജ രൂപസ്ഥിതം ജാഗ്രത്‌ ബീജജാഗ്രത്‌ 
സംസ്ഥിതിം ശൃണു 


12. നവ പ്രസ്തുതസ്ൃയ പരാദയം ചാഹമിദം മമ 


ഇതി യഃ പ്രത്യയഃ സ്വസ്ഥ സ്തത്‌ ജാഗ്രത്‌ 
പ്രാഗ ഭാവനാത്‌ 


13. അയം സോ ഹമിദം തന്മ ഇതി ജന്മാന്ത രോദിതഃ 


പീവരഃ പ്രത്യയഃപ്രോക്തോ മഹാ 
ജാഗ്രതിതി സ്റുടം 


14. രുഡമഥവാരുഡ്രാം സര്‍വഥാ തന്മാത്മകം 
) ) 


യത്‌ ജാഗ്രതോ മനോ രാജ്യം തത്‌ ജാഗ്രത്‌ 
സ്വപ്ന ഉച്യതേ. 


മോഹം ഏഴുവിധത്തിലുണ്ട്‌. 1. ബീജജാഗ്രദവസ്ഥ. 
2. ജാഗ്രദവസ്ഥ, 3. മഹാജാഗ്രദവസ്ഥ, 4. ജാഗ്രത്‌ സ്വപ്ന 
വസ്ഥ, 6. സ്വപ്നജാഗ്രദവസ്ഥ, 7. സുഷുപ്താവസ്ഥ, ഇവ 
പരസ്പരം യോജിച്ച്‌ വിവിധ രൂപമാണ്‌. അവയുടെ പ്രത്യേക 
ലക്ഷണം പറയാം. ബീജജാഗ്രദവസ്ഥയെന്നു പറയുന്നത്‌ 
നാമരഹിതവും, വികാരഹീനവു, ചൈതന്യാത്മകവും, 
ചിത്തം, ജീവന്‍ തുടങ്ങിയ നാമ ശബ്ദാര്‍ത്ഥങ്ങളോടു 
കൂടിയതുമായ അവസ്ഥയാണ്‌ ഇത്‌. ജ്ഞാതാവിന്റെ 
നവീനാവസ്ഥയത്രേ. പിന്നീട്‌ ജാഗ്രദവസ്ഥ ജനിച്ച ഉടനെ 
തന്നെ ഒരു വ്യക്തിക്ക്‌ തന്റെയുളളില്‍ എന്റേതെന്നും 
നിന്റേതെന്നുമുള്ള ഭാവം ഉണ്ടാകുന്നു. ഇത്‌ അതിരിക്ത 
ഭാവനകള്‍ക്ക്മുമ്പ്‌ ഉണ്ടാകുന്നുണ്ട്‌. മഹാജാഗ്രദവസ്ഥയില്‍ 
“ ഇത്‌ അതാണ്‌” “ഞാന്‍ ഇതകുന്നു” “ഈ വസ്തു 
എന്റേതാണ്‌” തുടങ്ങിയ പൂര്‍വാജിത സംസ്കാര ഫലമായ 


- 


ഭാവനകള്‍ ഉണ്ടാകുന്നു. നാലാമത്തേത്‌ ജാഗ്രത്‌ സ്വപ്നാവ 
സ്ഥ അതിന്റെ രൂപ രൂഡ്ദാ രൂഡവും മനോമയവുമായ സൃഷ്ടി 
യത്രേ. 


15. ദ്വിച്ര്രശുക്തികാരുപ്യമൃഗതൃഷ്ണാദി 
ദദതഃ അഭ്യാസം 


പ്രാപ്യ ജാഗ്രത്തത്‌ സ്വപ്നോ നാന 
വിധോ ഭവേത്‌ 


16. അല്പ കാലം മയാ ദൃഷ്ടമേതന്നോദേതിയ 
ത്ര ഹി 


പരാമര്‍ശഃ പ്രബുദ്ധസ്യ സ സ്വപ്ന ഇത്‌ കഥ്യതേ 
17. ചിരം സന്ദര്‍ശനാഭാവാത്‌ അപ്രഫുല്ലാം 
ബൃഹദ്വചഃ 


ചിരകാലാനു വൃത്തി സ്തു സ്വപ്നോ 
ജാഗ്രദി വോദിതഃ 


18. സ്വപ്നജാഗ്രദിതി പ്രോക്തം ജാഗ്രത്യപി 
പരിസ്ഫുരേത്‌ 

ഷഡവസ്ഥാപരിത്യാഗോ ജഡാ ജീവസ്യ 
യാ സ്ഥിതിഃ 


19. ഭവിഷ്യ ദുഃഖ ബോധാഡ്യയാ സാഷുപ്തിഃ 
സോച്യതേഗതി 


ജഗത്തസ്യാമസ്ഥായാമന്തസ്തമസി ലീയതേ 


20. സപ്താവസ്ഥാ ഇമാഃ പ്രോക്താമയാ 
ജ്ഞാനസ്യ വൈദ്വിജ 


ഏകൈകാ ശത സംഖ്യാ ത്ര നാനാവിഭവ 
രൂപിണീ 


21. ഇമാം സുപ്തപദാം ജ്ഞാന 
ഭൂമിമാകര്‍ണ്ണയാനഘ 


നാനയാ ജ്ഞാതയാ ഭൂയോ മോഹപങ്കേ 
നിമജ്ജതി 


ഒരു ചന്ദ്രന്റെ സ്ഥാനത്ത്‌ രണ്ടു ചന്ദ്രനുണ്ടെന്ന തോന്ന 
ലും, ചിപ്പിയില്‍ വെള്ളിയുടെ പ്രതീതിയു,മരീചികയില്‍ 
ജലപ്രതീതിയും ഉണ്ടാകുന്നതു പോലെ അധ്യാസത്താല്‍ 
ജാഗ്രത്‌ സ്വപ്നങ്ങള്‍ പല വിധത്തിലുണ്ടാകുന്നു. ഉറക്കത്തില്‍ 
കാണുന്ന കാഴ്ച പിന്നെ കാണാതിരിക്കുകയും ഉണര്‍ന്ന 
ശേഷം ആ ദൃശ്യത്തിന്റെ സ്മൃതി മാത്രം ബാക്കി നില്‍ക്കു 
കയും ചെയ്യുകയാണെങ്കില്‍ അതിന്‌ സ്വപ്നം എന്നുപേര്‍. 
ഏറെനേരം കാണാത്തതിനാല്‍ തെളിഞ്ഞു നില്‍ക്കാത്തതും 
ഉണര്‍ന്നാലും ഓര്‍മ്മയില്‍ ഏറെ നീണ്ടു നില്‍ക്കുന്നതും 
ജാഗ്രദവസ്ഥയിലെന്നോണം കാണാപ്പെടുന്നതിനെ സ്വപ്ന 
ജാഗ്രത്‌ എന്നുപറയുന്നു. ഈ ഏഴു അവസ്ഥകളെയും തരണം 
ചെയ്ത്‌ ജഡാത്മകാവസ്ഥയില്‍ ലയിച്ച്‌ ഭാവി ദുഃഖ ബോധ 
ത്തോടെ ജീവന്‍ ഇരിക്കുന്ന സുഷുപ്തിയാകുന്ന ഈ 
അവസ്ഥയില്‍ വിശ്വം ആന്തരികമായ അന്ധകാരത്തില്‍ 
ലയിക്കുന്നു. ജ്ഞാനത്തിന്റെ ഏഴു സ്വപ്നാവസ്ഥകളെ 
പറ്റിയാണ്‌ ഞാന്‍ പറഞ്ഞത്‌. ഇതില്‍ ഓരോ അവസ്ഥയും 


വിഭിന്നാവസ്ഥകളുടെ രൂപത്തില്‍ ധരിക്കുന്നു. oe 
സംബദ്ധിയായ സ്വപ്നാവസ്ഥയെപ്പറ്റി ഇനി പറയാം. അതറി 
ഞ്ഞാല്‍ മനുഷ്യന്‍ മോപങ്കത്തില്‍ പതിക്കാനിടയില്ല. 


22. വദന്തി ബഹുഭേദന വാദിനോയോഗ ഭൂമികാഃ 
മമ ത്യാഭിമതാ നൂനാമിമാ ഏവ ശുഭ പ്രദാഃ 


23. അവബോധം വിദുര്‍ജഞാനം തദിദം 
സാപ്ത ഭൂമികം 


മുക്തിസ്തു ജേഞയമിത്യുക്താ ഭൂമികാ 
സപ്തകാത്പരം 


24. ജ്ഞാനഭൂമിഃ ശുഭേച്ഛാഖ്യാ പ്രഥമാ 
സമുദാ ഹൃതാ 


വിചാരണാ ദ്വിതീയാ തു തൃതീയാ തനു മാനസീ 


25. സത്വാപത്തിഃ ചതുര്‍ത്ഥി സ്യാത്തതോ 
സംസക്തിനാമികാ 


പദാര്‍ത്ഥഭാവനാ ഷഷ്ഠീ സപ്തമീ 
തുരുഗാ സ്മൃതാ 


ജ്ഞാനികള്‍ പറയുന്നത്‌ യോഗ ഭൂമികള്‍ക്ക്‌ അനേകം 
ഭേദങ്ങള്‍ ഉണ്ടെന്നാണ്‌. അവയില്‍ സപ്തഭുമികളെ മാത്രമാണ്‌ 
ഞാന്‍ ഏറ്റവും മംഗളകാരികളായി കരുതുന്നത്‌. സപ്ത 
ഭൂമികളാല്‍ പ്രകടമാകുന്ന അവബോധം തന്നെയാണ്‌ ജ്ഞാ 
നമെന്ന്‌ പറയപ്പെടുന്നത്‌. ഈ ഭൂമികള്‍ക്കു ശേഷം ഉണ്ടാ 
കുന്ന മുക്തിയാണ്‌ ജേഞയം എന്ന്‌ പറയപ്പെടുന്നത്‌. 
ഒന്നാമത്തെ ജ്ഞാനഭൂമിയുടെ പേര്‍ 'ശുഭേച്ഛ'യെന്നാണ്‌; 
രണ്ടാമത്തെ “വിചാരണ; മൂന്നാമത്തേത്‌ “തനുമാനസി;” 
നാലാമത്തേത്‌ “സത്ത്വാപത്തി;” അഞ്ചാമത്തേത്‌ അസം 
സക്തി; ആറാമത്തേത്‌ പദര്‍ത്ഥഭാവന; ഏഴാമത്തേത്‌ തുര്യഗാ 
എന്നുമാകുന്നു. 
26. ആസാമന്തഃ സ്ഥിതി മുക്തിര്‍യസ്യാം 

ഭൂയോ ന ശോചതി 


ഏതാസാം ഭൂമികാനാം ത്വം ഇദം 


നിര്‍വചനം ശൃണു 


27. സ്ഥിതഃ കിം മൂഡ ഏവാസ്മി പ്രേക്ഷേ ഹം 
ശാസ്ര്രസജ്ജനൈ 


വൈരാഗ്യ പൂര്‍വ മിച്ഛേതി ശുഭേച്ഛേത്യു 
ച്ൃതേ ബുധൈഃ 

28. ശാസ്ത്രസജ്ജനസമ്പര്‍ക്കവൈരാഗ്യാ 
ഭ്യാസ പൂര്‍വകം 


സദാചാര്രപവൃത്തിര്‍യാ പ്രോച്യതേ 
സാ വിചാരണാ 


29. വിചാരണാശുഭേച്ഛാ ഭ്യാമിന്ദ്രിയാര്‍ 
ത്ഥേഷു രക്തതാ 


യത്ര സാ തനുതാമേതിപ്രോച്യതേ തനുമാനസീ 


30. ഭൂമികാത്രിതയാഭ്യാസാത്ചിത്തേതു 
വിരതേര്‍ വശാത്‌ 


P 


സത്ത്വാത്മനിസ്ഥിതേ ശുദ്ധേസത്ത്വാ 
പത്തിരുദാഹൃതാ 


31. ദശാ ചതുഷ്ടയാഭ്യാ സാദസംസര്‍ഗ്ഗ 
കലാതുയാ 


രൂഡ്രസത്വചമത്കാരാപ്രോക്താ 
സംസക്തി നാമികാ 


32. ഭൂമികാ പഞ്ചകാഭ്യാസാത്‌ സ്വാത്മാ 
രാമതയാ ദ്ൃഡ്രം 


ആഭ്യന്തരാണാം ബാഹ്യാനാം പദാര്‍ത്ഥനാമ 
ഭാവനാത്‌ 


33. പരപ്രയുക്തേന പ്രയത്നേനാവ ബോധനം 
പദാര്‍ത്ഥഭാവനാം നാമ ഷഷ്ഠീഭവതി ഭൂമികാ 


34. ഭൂമിഷട്ക ചിരാഭ്യാസാത്‌ ഭേദസ്യാനു 
പലംഭനാത്‌ 


യത്‌ സ്വഭാവൈകനിഷ്ഠത്വം സാ ജേഞയാ 
തുരൃഗാഗതി 


35. ഏഷാഹിജീവന്മുക്തേ ഷുതുര്യാ 
വസ്ഥേതി വിദ്യതേ 


വിദേഹ മുക്തി വിഷയം തുര്യാതീത മതഃപരം 


ഏതില്‍ മുഴുകുമ്പോള്‍ വീണ്ടും ദുഃഖിക്കേണ്ടിവരു 
ന്നില്ല.ആ മുക്തി ഇവയുടെ ഉളളില്‍ സ്ഥിതിചെയ്യുന്നു. 
ഭൂമിയുടെ നിര്‍വചനം പറയാം. വൈരാഗ്യധാരണത്തിനു 
മുമ്പുതന്നെ പ്രാപഞ്ചികമായ മായാജാലത്തോട്‌ വൈമുഖ്യ 
വും ശാസ്ര്രാദികളില്‍ ആഭിമുഖ്യവും ശ്രേഷ്ഠ കര്‍മ്മങ്ങളില്‍ 
ആസക്തിയും ഉണ്ടാകുന്നു. അതിനെ ജ്ഞാനികള്‍ :ശുഭേച്ഛ്‌” 
എന്നുപറയുന്നു. അതേത്തുടര്‍ന്ന്‌ സജ്ജന സംസര്‍ഗ്ഗവും 
ശാസ്ത്രാധ്യായനത്താല്‍ അഭ്യാസ വൈരാഗ്യങ്ങളോടുകൂടിയ 
ആചരണങ്ങളള്‍ക്കു നേരെ താല്പര്യവും ഉണ്ടാകുന്നു. 
അതാണ്‌ വിചാരണ. ഈ അവസ്ഥയിലെത്തുമ്പോള്‍ 
വിഷയാസക്തി ചുരുങ്ങുന്നു. ഈ അവസ്ഥയ്ക്ക്‌ തനുമാ 
നസി എന്നു പറയുന്നു.ഈ മുന്നു ഭൂമികളുടെയും അഭ്യാസം 
പൂര്‍ണ്ണമാകുമ്പോള്‍ വൈരാഗ്യത്താല്‍ ചിത്തം ശുദ്ധ സത്വ 
സ്വരൂപത്തില്‍ നിലകൊളളുന്നു. ഈ അവസ്ഥയ്ക്ക്‌ “സത്വാ 
പത്തി” എന്നുപറയുന്നു. ഈ ഭൂമികളെല്ലാം ശരിക്ക്‌ 
അഭ്യസിച്ചതിനു ശേഷം സത്വത്തില്‍ രൂഡമായ മനസ്സ്‌ 
ഏതൊരു സംസര്‍ഗ്ഗഹീനമായ കലയെ പ്രാപിക്കുന്നു. 
അതുതന്നെയാണ്‌ “അസംസക്തി' ഈ അഞ്ചു ഭൂവിക 
കളുടെയും അഭ്യാസം പൂര്‍ണ്ണമായാല്‍ ആത്മരാമാത്വം 
്രദപിക്കുന്നതിനാല്‍ ബാഹ്യാഭ്യന്തര പദാര്‍ത്ഥങ്ങളുടെ 
ഭാവന നശിക്കുമ്പോള്‍ പരപ്രയത്നത്തല്‍ പദാര്‍ത്ഥങ്ങളെ 
ഭാവന ചെയ്യുകയാണെങ്കില്‍ അതിന്‌ പദാര്‍ത്ഥ ഭാവനയെന്ന്‌ 
പേര്‍ പറയാം. ഈ അഞ്ചു ഭൂമികകളും അഭ്യസിച്ചു കഴി 
ഞ്ഞാല്‍ ഭേദബുദ്ധി നശിക്കും; സാധകന്‍ ആത്മ ഭാവത്തില്‍ 
ഏകനിഷ്ഠനാകും. ഇതാണ്‌ “‘തുര്യഗാ” എന്ന അവസ്ഥ. ഈ 
അവസ്ഥ ജീവന്മക്തന്മാര്‍ക്കേ കൈവരുകയുള്ളൂ. അതിനു 
ശേഷം വിദേഹ മുക്തി എന്ന തുരീയാവസ്ഥ കൈവരുന്നു. 


K 


36. യേ നിദാഘ മഹാഭാഗാഃ സപ്തമീം 
ഭൂമി മാഗ്രിതാ 


ആത്മാരാമാ മഹാത്മാനമസ്തേ 
മഹത്‌ പദമാഗതാ 


37. ജീവന്മുക്താ ന മജ്ജന്തി സുഖ ദുഃഖര 
സസ്ഥിതേ 


്രകൃതേനാഥ കാര്യേണ കിംചിത്‌ കുർവന്തി 
വാനവാ 


38. പാര്‍ശ്വസ്ഥ ബാധിതാ സന്തഃ പൂര്‍വാചാര 
ക്രമാഗതം 


ആചാരമാചാരന്ത്യേവ സുപ്തബുദ്ധവ ദുത്ഥിതാഃ 


39. ഭൂമികാസപ്തകം ചൈതത്ധീമതാ 
മേവ ഗോചരം 


പ്രാപൃജ്ഞാനദശാ മേതാം പശു മ്ലേച്ഛാദ 
യോപിയേ 


40. സദേഹാ വാപ്യദേഹാ വാ തേ മുക്താഃ 
നാത്ര സംശയഃ 


ജ്ഞപ്തിര്‍ ഹി ഗ്രന്ഥി വിച്ഛേദസ്തസ്മിന്‍ 
സതി വിമുക്തതാഃ 


ഹേ നിദാഘ, ഏഴാമത്തെ തുര്യഗാവസ്ഥ പ്രാപിക്കാന്‍ 
മഹാ ഭാഗ്യവാന്മാര്‍ക്കേ സാധിക്കൂ. അവര്‍ ആത്മാരാമന്മാരാമ 
ന്മാരാണ്‌. സുഖ ദുഃഖാനുഭവങ്ങളില്‍ നിന്നും നിശ്ശേഷം 
അകന്ന്‌ ജീവന്മുക്തരായ മഹാന്മാരാണ്‌ ഈ മഹത്‌ പദം 
പ്രാപിച്ചിട്ടുളളത്‌. കര്‍മ്മനിരതരെങ്കിലും അവര്‍ അതില്‍ നിന്ന്‌ 
അകന്നിരിക്കുന്നു. സ്നേഹിതന്മാര്‍ ഉണര്‍ത്തുമ്പോള്‍ മനു 
ഷ്യന്‍ ഉറങ്ങി എഴുന്നേല്‍ക്കുന്നതുപോലെ അവന്‍ കര്‍മ്മ 
തല്പരരാകുന്നു. അതിമേധാവികള്‍ക്കേ സപ്ത ഭൂമികകളും 
ഗോചരമാകൂ. മൃഗാദികളും ഈ ജ്ഞാന ഭൂമിയെ പ്രാപിക്കുക 
യാണെങ്കില്‍ ശരീരത്തോടു കൂടിയോ കൂടാതെയോ മുക്ത 
രായി ഭവിക്കുന്നു. ജ്ഞാനമെന്നത്‌ ഹൃദയ ഗ്രന്ഥികളുടെ 
ഉത്‌ ഘാടനമാണ്‌. ജ്ഞാന ലബ്ധിയാല്‍ മുക്തിയുടെ 
ലബ്ധിയും സാധിക്കുന്നു. 


41. മൃഗതൃഷ്ണാം ബുബുദ്ധ്യാഭിശാന്തി 
മാത്രാത്മക സ്ത്വസൌ 


യേതു തു മോഹാര്‍ണ്ണവത്തീര്‍ണ്ണാസ്‌തൈഃ 
പ്രാപ്തം പരമം പദം 


42. തേസ്ഥിതാ ഭൂമികാ സ്വാസു 
സ്വാത്മലാഭ പരായണാഃ 


മനദ്രപശമനോപായോ യോഗ ഇത്യഭിധീയതേ 


43. സപ്തഭൂമിഃ സ വിജേഞേയഃ കഥി 
താസ്താശ്ച ഭൂമികാഃ 


ഏതാസാം ഭൂമികാനാം തു ഗമ്യം 
ബ്രഹ്മാഭിധം പദം 


44. ത്വത്ത്വാ ഹന്താത്മത്വാ യത്ര പരതാ 
നാസ്തി കാചന 


നക്ചചിത്‌ ഭാവകലനാ ന ഭാവാഭാവ ഗോചരാ 


- 


45. സര്‍വം ശാന്തം നിരാലംബം വ്യോമസ്ഥം 
ശാശ്വതം ശിവം 


അനാമയമനാഭസ മനാമക മകാരണം 


46. ന സന്നാസന്ന മധ്യാന്തം ന സര്‍വം 
സര്‍വ മേവ ച 


മനോവ ചോഭിര്രഗാഹ്യം. പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണം 
ണ ണ്‌ 
സുഖാത്‌ സുഖം 
47. അസംതേദനമാശാന്തമാത്മവേദന മാതതം 


സത്താ സര്‍വ പദാര്‍ത്ഥാനാം നാന്യാ 
സംവേദനാ ദൃതേ 


ബോധശുന്യതയാകുന്ന കടലില്‍ നിന്ന്‌ കരകയറിയവര്‍ 
ക്കു മാഗ്രമേ പരമ പദം ലഭിക്കൂ. മരീചികയില്‍ ജല ഭ്രാന്തി 
പോലെ അനാത്മതത്വത്തില്‍ ആത്മ ബുദ്ധിയുണ്ടാകുന്നു. 
ഇതാണ്‌ അവിദ്യ. ഈ അവിദ്യാനാശമാണ്‌ മുക്തി. ആത്മസാ 
ക്ഷാത്കാരം ലഭിക്കാനുളള പ്രയത്നത്തില്‍ മുഴുകിയിരിക്കു 
ന്നവര്‍ മാത്രമേ ഈ ഭൂമികളില്‍ സഞ്ചരിക്കുന്നുള്ളൂ. മനഃശ്ശാ 
ന്തിക്കുളള പൂര്‍ണ്ണമാര്‍ഗ്ഗമാണ്‌ യോഗം. യോഗത്തിന്റെ സപ്ത 
ഭൂമികകള്‍ വിവരിച്ചല്ലോ. ഈ ഭൂമികകളുടെ ഉദേശം 
ബ്രഹ്മപദപ്രാപ്തിയാണ്‌. പ്രഹമപദത്തില്‍ എന്റേത്‌, നിന്റേത്‌ 
അന്യന്റേത്‌ എന്ന ഭേദമില്ല. അപ്പോള്‍ ഭഗവച്ചിന്തയും ഇല്ല. 
ഭാവാത്മക ബുദ്ധി ശേഷിക്കുന്നില്ല. പ്രാപഞ്ചിക പദാര്‍ത്ഥ 
ങ്ങളുടെ നിലനില്പ്‌ ആത്മസംവേദനം മാത്രമാണ്‌. അതില്‍ 
നിന്ന്‌ ഭിന്നമായിട്ടൊന്നുമില്ല. ഈശ്വരന്‍ ശാശ്വനും, ദോഷര 
ഹിതനും, നിരാലംബനും, കാരണരഹിതനും, അനിര്‍വചനീ 
യനും, സദസത്വിരഹിതനും, മധ്യാന്ത ഹീനനും, അസമ്പൂര്‍ 
ണ്ണനും, സമ്പൂര്‍ണ്ണനും മനോവാണികള്‍ക്ക്‌ അഗമ്ൃനും, 
പൂര്‍ണ്ണ ശാന്തനും, സുഖസ്വരൂപനും, ആത്മസാക്ഷാത്കാര 
രൂപത്തില്‍ വ്യാപിച്ചിരിക്കുന്ന പര്രബഹ്മവുമാണെന്ന്‌ മനസ്സി 
ലാക്കുക. 


48. സംബന്ധേദ്ഷ്ട്യ ദര്‍ശ്യാനാം മധ്യേ ദൃഷ്ടിര്‍ 
ഹി യദ്വപുഃ 
ദ്രഷ്ട്യ ദര്‍ശന ദൃശ്യാദി വര്‍ജ്ജിതം തദിദം പദം 


49. ദേശാദ്ദേശം ഗതേ ചിത്തേമധ്യേയച്ചേ 
തസോ വപുഃ 


അജാഡ്യ സംവിന്മനനം തന്മയോ ഭവ സര്‍വദാ 
50. അജാഗ്രസ്വപ്നനിദ്രസ്യ യത്തേ രൂപം സനാതനം 
അചേതനം ചാജഡം ച തന്മയോ ഭവ സര്‍വദാ 


51. ജഡതാംവര്‍ജയിത്വൈകാ ശിലയാ 
ഹൃദയം ഹി തത്‌ 


അമനസ്ക സ്വരൂപം യത്തന്മയോ ഭവ സര്‍വദാ 


ചിത്തം ദൂരേ പരിതൃജ്യ യോ സി സോ 
സി സ്ഥിരോഭവ 


52. പൂര്‍വം മനഃ സമുദിതം പരമാത്മതത്ത്വാ 


ത്തേനാതതം ജഗദിദം സവികല്പ ജാലം 


K 


ശൂന്യേന ശുന്യമപി വിപ്രയഥാം ബരേണ 

നിലത്വമുല്ലസതി ചാരുതതരാഭിധാനം 
53. സങ്കല്പ സംശയവശാത്‌ ഗലിതേതു ചിത്തേ 

സംസാര മോഹമിഹികാ ഗളിതാ ഭവന്തി 

സ്വച്ഛ വിഭാതി ശരദീവ ഖമാഗതായാം 

ചിന്മാര്രമേകമജമാദ്യമനന്തമന്തഃ 

ദൃശ്യം, ദൃഷ്ടാവ്‌ എന്നിവയോട്‌ ബന്ധപ്പെട്ടിരിക്കുന്നതും 
മധ്യഭാഗത്തായി കാണുന്ന ദൃഷ്ടി സ്വരൂപവും ദ്രഷ്ടാവിനും 
ദൃശൃത്തിനും ദര്‍ശനത്തിനും ഭിന്നമായി സാക്ഷാത്കാര 
രൂപത്തില്‍ നിലകൊളളുന്നതുമാണ്‌ ആ പരമപദം. ഒരിടത്തു 
നിന്നും മറ്റൊരിടത്തേക്കു കുതിക്കുന്ന ചിത്തത്തിന്റെ മധ്യഭാ 
ഗത്ത്‌ ജ്ഞാനരൂപമായ തത്വത്തില്‍നീ വിലയിക്കുക. 
സനാതന ബ്രഹ്മത്തിന്റെ സ്വരൂപം ജാഗ്രത്‌ സ്വപ്നസുഷു 
പ്തികള്‍ക്കും ആതീതവും ജഡചേതനാ ശൂന്യവുമാണ്‌. നീ 
അതില്‍ ലീനനാകുക. ജഡത്വം പാഷാണ രൂപമാണ്‌. അതു 
തൃജിച്ചാല്‍ മനസ്ക സ്ഥിതി കൈവരിക്കുക. ചിത്തത്തെ 
ദൂരെ പരിത്യജിച്ച്‌ ലഭിക്കുന്നതാണ്‌ സ്വീകാര്യം. അതില്‍ ഉറച്ചു 
നില്‍ക്കുക. പരമാത്മതത്വത്തില്‍ നിന്ന്‌ ആദ്യം മനസ്സുണ്ടായി. 
മനസ്സിന്റെ വികല്പ രൂപമാണ്‌ ഈ പ്രത്യക്ഷ പ്രപഞ്ചം. 
ബ്രഹ്മം ശൂന്യത്തേക്കാള്‍ ശൂന്യമാണ്‌. ശൂന്യമായ ആകാശ 
ത്തില്‍ നിന്നാണല്ലോ മനോഹര നീലിമ പ്രത്യക്ഷപ്പെടുന്നത്‌. 
അതുപോലെ ബ്രഹ്മത്തില്‍ നിന്നും ചിത്തവ്യത്തികളു 
ണ്ടാകുന്നു.സങ്കല്പ നാശം വരുമ്പോള്‍ ചിത്തവൃത്തികള്‍ 
ഉരുകുന്നു. അതിന്റെ ഫലമായി പ്രപഞ്ചമോഹമാകുന്ന മൂടല്‍ 
മഞ്ഞും ഉരുകിപ്പോകുന്നു. അപ്പോള്‍ അത്‌ ശരത്കാലഗമ 
ത്തിലെ നിര്‍മ്മലാകാശം പോലെ ജന്മരഹിതവും സകല 
ജീവികളുടെയും ആദിയും അന്തവും അനന്തവുമായ 
ചിത്തായി പ്രശോഭിക്കുന്നു. 


54. അകര്‍ത്തൃകമരംഗം ച ഗഗനേ ചിത്ര മുത്ഥിതം 
അദ്രഷ്ടുകം സ്വാനുഭവമനിദ്രസ്വപ്ന ദര്‍ശനം 


55. സാക്ഷീ ഭൂതേ സമേ സ്വച്ഛേ നിര്‍വികല്പേ 
ചിദാത്മനി 


നിരിച്ഛം പ്രതിബിംബന്തി ജഗന്തി മുകുരേ യഥാ 


56. ഏകം ബ്രഹ്മ ചിദാകാശം സര്‍വാത്മക 
ഖണ്ഡിതം 


ഇതി ഭാവയ യനേന ചേതശ്ചാഞ്ചല്യ ശാന്തയേ 
57. രേഖോപരേഖാവലിതാ യഥെകാ പീവരീ ശിലാ 


തഥാ ത്രൈലോക്യ വലിതം ്രഹ്മൈക 
മിഹ ദൃശ്യതാം 
58. ദിതീയകാരണാഭാവാ ദനുല്പന്ന മിദം ജഗത്‌ 
ജ്ഞാതം ജ്ഞാതവ്യമധുനാ ദൃഷ്ടം 
ദൃഷ്ട വ്യമത്ഭുതം 
59. വിശ്രാന്തോ സ്മി ചിരം ശാന്തശ്ചിന്മാത്രാ 
ന്നാസ്തികിഞ്ചന 


പശ്യവിശ്രാന്ത സന്ദേഹം വിഗതാശേഷ 
കൌതുകം 


ME 


അരഗംമോ അകര്‍ത്തൃകമായും ഇല്ലാത്ത ആകാശത്തില്‍ 
ഒരു ചിത്രം ഉയരുന്നു. അത്‌ കാണാനാളില്ല. ഉറക്കത്തിലാ 
യാലും ഉണര്‍വിലായാലും അത്‌ കാണാനും സാധ്യമല്ല. 
അതുപോലെ സമനസ്ധച്ഛ നിര്‍വികാര സാക്ഷി രൂപവും 
ദര്‍പ്പണം പോലെ നിര്‍മ്മലവുമായ ചിദാത്മാലില്‍ മുന്നു 
ലോകങ്ങളും ഇച്ഛാരഹിതമായിത്തന്നെ പ്രതിഫലിക്കുന്നു. 
ബ്രഹ്മം സര്‍വ രൂപവും ചിദാകാശ സ്വരൂപവും അഖണ്ഡവും 
ഏകവുമാണ്‌. തടിച്ച ശിലയില്‍ രേഖകള്‍ വരച്ചിരിക്കുന്നതു 
പോലെ ബ്രഹ്മത്തെയും കാണുക. ഒരു കാരണം പറയാ 
നില്ലാത്തതിനാല്‍ ഈ പ്രപഞ്ചത്തിന്‌ ഉല്പത്തി ഉണ്ടായിട്ടില്ല. 
ചിന്മാത്രമല്ലാതെ വേറെയൊന്നുമില്ല. ചിന്മാത്രത്തെ മാത്രം 
ദര്‍ശിക്കുക. ഞാന്‍ അറിയേണ്ടത്‌ പറഞ്ഞു. കാണേണ്ടത്‌ 
കണ്ടു. ശ്രാന്തനായ ഞാന്‍ ഇനി വിശ്രമിക്കട്ടെ. 


60. നിരസ്ത കല്പനാ ജാലമചിത്ത്വത്വം പരം പദം 


ഠ Il ° Oo 
ത ഏവ ഭൂതമാം പ്രാപ്താഃ സംശാന്താ 
ശേഷ കില്‍ ബിഷാഃ 


61. മഹാധിയഃ ശാന്തധിയോ യേ യാതാ 
വിമനസ്കതാം 


ജന്തോഃ കൃത വിചാരസ്യ വിഗലദ്‌ 
വൃത്തി ചേതസഃ 


62. മനനം തൃജതോ നിത്യം കിഞ്ചിത്‌ 
പരിണതം മനഃ 


ദൃശ്യം സന്ത്യജതോ ഹേയമുപാദേയ മുപേയുഷ 
63. ദ്രഷ്ടാരം പശ്യതോ നിത്യമദൃഷ്ടാരമ പശ്യതഃ 


വിജ്ഞാതവ്യേ പരേ തത്ത്വ 
ജാഗരുകസ്യ ജീവിതം 


64. സുപ്തസ്യ ഘനസമോഹ മയേ 
സംസാര വര്‍ത്മനി 


അത്യന്ത പക്വ വൈരാഗ്യാദരസേഷു രസേഷ്വപി 
65. സംസാര വാസനാജാലേ ഖഗജാല ഇവാധുനാ 


ത്രോടിതേ ഹൃദയ്രഗന്ഥ ശ്ലേഥേ 
വൈരാഗ്യ രംഹസാ 


66. കാതകം ഫലമാസാദ്യ യഥാ വാരി പ്രസീദതി 
തഥാ വിജ്ഞാനവശതഃ സ്വഭാവഃ സംപ്രസീദതി 
67. നിരാഗം നിരുപാസംഗം നിര്‍ല്വന്ദം നിരുപാശ്രയം 


വി നിര്യാതി മനോ മോഹാദ്വിഹംഗഃ 
പഞ്ജരാ ദിവ 


68. ശാന്ത സന്ദേഹ ദനരാത്മ്യം ഗതകഈതുക വിഭ്രമം 
പരിപൂര്‍ണ്ണാന്തരം ചേതഃ പൂര്‍ണ്ണേന്ദുരിവ വിഭ്രമം 
പരിപൂര്‍ണ്ണാന്തരം ചേതഃ പൂര്‍ണ്ണേന്ദുരിവ രാജതേ. 
നിരസ്ത ചിത്തമായ പരമപദം പ്രാപിച്ചവരും നിരസ്ത 

സങ്കല്പരും ആയവര്‍ ദോഷവിമുക്തരായി ബ്രഹ്മത്തെ 


പ്രാപിക്കുന്നു. മനസ്ത്യാഗത്തോടെ വിമനസ്കരായവരുടെ 
ശാന്ത ചിത്തം അവരുടെ മേധയെ (പവൃദ്ധമാക്കുന്നു. 


നഷ്ടമായ മനോവൃത്തികളോടു കൂടിയവരും മാനസിക 
സങ്കല്പങ്ങള്‍ പരിത്യജിച്ച്‌ അഭ്യാസത്താല്‍ മനസ്സ്‌ പരിപക്വ 
മായവരും വേദാന്ത ചിന്തനത്തില്‍ നിരന്തരം മുഴുകിയവരും 
മുമുക്ഷു രൂപത്തില്‍ നിന്നും ദേയം, ഉപാദേയം എന്നീ 
രണ്ടുവിധത്തിലുളള പദാര്‍ത്ഥങ്ങളും തൃജിച്ചവരും നിത്യനും, 
ദ്രഷ്ടാവും പ്രപഞ്ചത്തെ കാണാത്ത അഭ്രഷ്ടാവായി വര്‍ത്തി 
ക്കുന്നവനും അറിയേണ്ട പരമതത്വത്തില്‍ മുഴുകിയവനും 
സരസനും, രസഹീനവുമായ പദാര്‍ത്ഥങ്ങളില്‍ വൈരാഗ്യം 
പൂണ്ട്‌ മോഹാത്മകമായ പ്രപഞ്ചമാര്‍ഗ്ഗത്തില്‍ സുഷുപ്തി 
ചേര്‍ന്നവരും വൈരാഗ്യബലത്താല്‍ പ്രാപഞ്ചിക വാസനക 
ളാകുന്ന സുവര്‍ണ്ണ പാശം ഛിന്ന ഭിന്നമാക്കിയവരും ശൈഥി 
ല്യം വന്ന ഹൃദയ ഗ്രന്ഥിയോടുകുടിയവരും ആയ ജ്ഞാ 
നികള്‍ അവരുടെ സ്വഭാവത്താല്‍ നോറ്റാമ്പരലല്‍കൊണ്ട്‌ 
ജലം ശുദ്ധമാകുന്നതുപോലെ പരിശുദ്ധമനസ്സു ചേര്‍ന്നവരു 
മായ ഉത്തമന്മാര്‍ പഞ്ജരമുക്തരായ ശുകങ്ങളെപ്പോലെ 
മോഹപാശത്തില്‍ നിന്ന്‌ വിമുക്തരായി അനാസക്തവും ദ്വന്ദ്വാ 
തീതവും നിരാലംബവും രാഗരഹിതവുമായ ചിത്തത്തോടെ 
വിശുദ്ധരായിത്തിരുന്നു. പ്രാപഞ്ചിക ചിന്തകളോട്‌ വിരക്തി 
തോന്നിയിട്ടുളളവരുടെ ചിത്തം പൂര്‍ണ്ണ ചന്ദ്രനെപ്പോലെ എല്ലാ 
വിധത്തിലും ശോഭ ചേരുന്നു. 


69. നാഹം ന ചാന്യ ദസ്തീഹ ബ്ര 
ഫഹൈമവാസ്മി നിരാമയം 


ഇത്ഥം സദസദോര്‍മ്മധ്യാദ്യഃ പശൃതി സ പശ്യതി 


70. അയതേനാപനതേഷക്ഷിദൃഗ്‌ ദൃശ്യേഷു 
യഥാ മനഃ 


നീരാഗമേവ പതതി തദ്വത്‌ കാര്യേഷു ധീരധീ 


71. പരിജ്ഞായോപഭൂക്തോ ഹി ഭോഗോ 
ഭവതി തുഷ്ടയേ 


വിജ്ഞായ സേവിതശ്ചാരോ മൈത്രിമേതി 
ന ചോരതാം 


72. അശങ്കിത്രാപി സംപ്രാപ്താ ഗ്രാമയാ ത്രാ 
ഥാ ദ്ധഗൈഃ 


പ്രേക്ഷ്യതേ തദ്വവൈജൈഞര്‍ ഭോഗ ശ്രീ 
രവ ലോക്യതേ 


73. മനസോ നിഗൃഹീതസ്ധ്യ ലീലാഭോഗോ 
ല്പകോപിയഃ 


തമേവാലബ്ധവിസ്താരം ക്ലിഷ്ടത്വാദ്‌ 
ബഹുമാന്യതേ 
74. ബദ്ധമുക്തോ മഹീപാലോ ഗ്രസമാത്രേണ 
തുഷ്യതി 
പരൈരബദ്ധോ നാക്രാന്തോ, ന രാഷ്ട്രം 
ബഹു മന്യതേ 
75. ഹസ്തം ഹസ്തേന സംപീഡ്യ ദന്തൈര്‍ ദന്താന്‍ 
വിചൂര്‍ണ്യ ച 
അംഗാന്യം ഗൈരിവാക്യമ്യ ജയേദാദയ 
സ്വയം മനഃ 


I 


76. മനസോ വിജയാന്നാന്യു ഗതിരസ്തി 
ഭവാര്‍ണ്ണ വേ 


മഹാ നരക സാഗശ്രാജ്യേ മത്ത 
ദുഷ്കൃത വാരണാഃ 
77. ആശാശര ശലാകഷ്യാ ദുര്‍ജ്ജയാ 
ഹീന്ദ്രീയാരയഃ 


സത്തിന്റെയും അസത്തിന്റെയും മധ്യേ ഇവിടെ ഞാനോ 
മറ്റൊന്നോ ഇല്ലെന്നും ഞാന്‍ സദാ ദോഷരഹിതമായ ബ്രഹ്മമാ 
ണെന്നും കാണുന്നവനാണ്‌ യഥാര്‍ത്ഥ വസ്തുത കാണുന്നത്‌. 
പ്രയാസ മെന്ന വന്നു ചേരുന്ന ദൃശ്യങ്ങളില്‍ കണ്ണ്‌ രാഗരഹി 
തമായിത്തന്നെ മുഴുകുന്നതുപോലെ ജ്ഞാനികള്‍ കര്‍ത്തവ്യ 
നിരതന്മാരായിത്തീരുന്നു. അടുത്തറിഞ്ഞ കളളന്‍ മോഷ്ടാ 
വെന്ന നില കൈവിട്ട്‌ സൌഹാര്‍ദ്ദ ഭാവം പുലര്‍ത്തുന്നതു 
പോലെ ചിന്തിച്ചനുഭവിച്ച സുഖം സന്തുഷ്ടിക്ക്‌ കാരണമാ 
കുന്നു. ഒരു ഗ്രാമത്തില്‍ പോകാന്‍ ആഗ്രഹമില്ലാതിരുന്നെ 
ങ്കിലും യാദ്യച്ഛികമായി ഗ്രാമമാര്‍ഗ്ഗത്തില്‍ വന്നു പെട്ടാല്‍ 
പാന്ഥന്‍ ഉദാസീനനായി നടക്കുന്നതുപോലെ ജ്ഞാനികള്‍ 
യോഗാത്മകമായ ഐശ്വര്യങ്ങള്‍ ഉദാസീനതയോടെ അനുഭ 
വിക്കുന്നു. സംയതചിത്തന്മാര്‍ തുച്ഛ ഭോഗവും അധികമെന്നു 
മനസ്സിലാക്കി അതു ക്ലേശകരമാകുമെന്ന്‌ കരുതി അതില്‍ 
നിന്ന്‌ വിട്ടുമാറാനാഗ്രഹിക്കുന്നു. അന്യരുടെ ആക്രമണ 
ത്തിനിരയായിട്ടല്ലാത്ത രാജാവ്‌ തന്റെ രാജ്യത്തിലെ സര്‍വ 
ഭോഗ വസ്തുക്കളും തുച്ഛമായി കരുതുന്നു. ശത്രുവിന്റെ ബന്ധന 
ത്തില്‍ പെട്ട്‌ നരകിച്ചാല്‍ വിമുക്തനായതിനുശേഷം ഒരു 
ഉരുളച്ചോറും മഹത്തരമായി കരുതുന്നു. ഏറെ ഞെരുങ്ങിയാ 
ണെങ്കിലും മനസ്സിനെ വൈരാഗ്യത്തോടെ കീഴടക്കുക. സംസാ 
രസാഗരത്തില്‍ മനസ്സ്‌ നിയന്ത്രിക്കുന്നതില്‍ കൂടുതല്‍ ഉപരി 
ഒന്നുമില്ല. ഘോരനഗരത്തില്‍ ദുഷ്കര്‍മ്മമാകുന്ന മദിച്ച ആന 
സഞ്ചരിക്കുന്നു. ആശയാകുന്ന ശരങ്ങളാല്‍ സുസജ്ജിതരായ 
ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിക്കുക പ്രയാസം തന്നെ. 


78. പ്രക്ഷീണചിത്തദര്‍പ്പസ്യ നിഗൃഹീതേന്ദ്രിയ ദ്വിഷഃ 


പദ്മിന്y)യ ഇവ ഹേമന്തേ ക്ഷീയന്തേ 
ഭോഗ വാസനാഃ 


79. താവന്നിശിവവേതാളാ വസന്തി ഹൃദി വാസനാഃ 
ഏകതത്വ ദൃഡ്മാഭ്യാസാദ്യാവന്ന വിജിതം മനഃ 


80. ഭൃത്യോ ഭിമത കര്‍ത്തൃത്വാന്മന്തി സര്‍വാര്‍ത്ഥ 
കാരണാത്‌ 


സാമന്തശ്ഷ്യ്ര്്രിയാക്രാന്തേര്‍മനോ മന്യേ 
വിവേകിനഃ 


81. ലാളനാത്സ്നിഗ്ധലലനാപാലനാത്‌ 
പാലകഃ പിതാ 


സുഹൃദുത്തമവിന്യാസാമനോ മന്യേ മനീഷിണഃ 


82. സ്വാലോകതഃ ശാസ്ത്ര ദൃശാ സ്വ 
ബുധ്യാ സ്വാനു ഭാവതഃ 


പ്രയച്ഛതിപരാംസിദ്ധിം തൃക്ത്വാത്മാനം 
മനഃ പിതാ 


K 


83. സുഹൃഷ്ടഃ സുദൃഡ്ജഃസ്വച്ഛ സുക്രാന്തഃ 
സുപ്ര ബോധിതഃ 


സ്വ ഗുണോനോര്‍ജിതോ ഭാതിഹൃദിഹൃദ്യോ 
മനോമണിഃ 


84. ഏനം മനോമണിം ബ്രഹ്മന്‍ ബഹുപങ്കകളങ്കിതം 


വിവേകവാരിണാ സിദ്ധ്യൈ പ്രക്ഷാള്യാ 
ലോകവാന്‍ ഭവ 


85. വിവേകം പരമാശ്രിത്യ ബുദ്ധ്യാ സത്യമവേക്ഷ്യ 


ഇന്ദ്രിയാരീനലം ഛിത്വാ തീര്‍ണ്ണോഭവ 
ഭവാര്‍ണ്ണവാത്‌ 
ണ 


ചിത്തത്തിലെ അഹങ്കാരം ഒതുക്കി ഇന്ദ്രിയങ്ങളാകുന്ന 
ശത്രുക്കളെ ജയിച്ചു കഴിഞ്ഞവരുടെ വിഷയാഭിലാഷം മഞ്ഞു 
കാലത്ത്‌ താമരപ്പൂക്കള്‍ പോലെ നശിക്കുന്നു. വാസനയാ 
കുന്ന വേതാളത്തെ ഏകാഗ്രതയുടെ അഭ്യാസത്താല്‍ 
നിയന്ത്രിക്കാതിരിക്കുന്നവരെ മാത്രമേ അത്‌ രാത്രിയിലെന്ന 
പോലെ ഹൃദയത്തില്‍ ഉറച്ച്‌ നില്‍ക്കുകയുള്ളൂ. വിവേകി തന്റെ 
മനസ്സിനെ ഭൃത്യനെപ്പോലെ ആജ്ഞാനുവര്‍ത്തിയാക്കുന്നു. 
അത്‌ അവന്റെ സകല കാര്യങ്ങളും മ്ര്ത്തിയെപ്പോലെ 
പരിപാലിക്കുന്നു. വിവേകിയുടെ മനസ്സ്‌ ഇന്ദ്രിയങ്ങളെ 
ആക്രമിക്കുന്നതിനാല്‍ ഒരു സാമന്തനെപ്പോലെ പെരുമാ 
റുന്നു. അറിവുളളവന്റെ മനസ്സ്‌ ലാളനയാല്‍ സ്‌നേഹമുള്ള 
സ്ത്രീയെപ്പോലെയും പാലിക്കുന്നതിനാല്‍ പിതാവിനെ 
പ്പോലെയും ഇത്തരം കാര്യങ്ങള്‍ ചെയ്യുന്നതിനാല്‍ സുഹൃ 
ത്തിനെപ്പോലെയും ആണ്‌. ശാസ്ത്രനുകൂല്യം അനുഭൂതി 
പ്രകാശം ബുദ്ധി ഇവയാല്‍ മനസ്സാകുന്ന പിതാവ്‌ സ്വയം 
മറന്ന്‌ പരമസിദ്ധി നല്‍കുന്നു. ആത്മഗുണത്താല്‍ തേജസ്സു 
കലര്‍ന്ന ജ്ഞാനരത്നം ഹൃദയത്തില്‍ പ്രശോഭിക്കുന്നു. അത്‌ 
ദൃഡാവും ഹൃഷ്ടവും ചൈതന്യയുക്തവും നിയന്തിതവുമാണ്‌. 
ചളിയില്‍ കിടന്ന്‌ മലിനമായ മനസ്സാകുന്ന രത്നത്തെ വിവേക 
ജലത്താല്‍ കഴുകി പരിശുദ്ധമാക്കുക അത്‌ നിങ്ങള്‍ക്ക്‌ 
തേജസ്സ്‌ നല്‍കും. വിവേകത്തെ ആശ്രയിച്ച്‌ ബുദ്ധിയാല്‍ 
സത്യംസാക്ഷാത്കരിച്ച്‌ ഇന്ദ്രിയങ്ങളാകുന്ന ശ്രതുക്കളെ 
തകര്‍ത്ത്‌ സംസാരസാഗരം അക്കര കടക്കുക. 


86. ആസ്ഥാമാത്രമനന്താനാം ദുഃഖാനാമാകരം വിദുഃ 
അനാസ്ഥമാത്രമഭിതഃ സുഖാനാമാലയം വിദുഃ 


87. വാസനാതന്തു ബദ്ധോ യം ലോകോ 
വിപരി വര്‍ത്തതേ 


സാ പ്രസിദ്ധാതി ദുഃഖായ സുഖായോ 
ച്ഛേദമാഗതാ 


88. ധീരോപൃതി ബഹുജേഞാ പി കുലജോ 
പി മഹാനപി 


തൃഷ്ണയാ ബധ്യതേജന്തുഃ സിംഹഃ 
ശൃംഖലയാ യഥാ 


89. പരമം പുരുഷം യത്മനസ്ഥായാദായ സൂദ്യമം 


യഥാ ശാസ്ത്രമനുദ്വേഗ മാചരന്‍ കോ 
ന സിദ്ധിഭാക്‌ 


P 


668 


90. അഹം സർവമിദം വിശ്വം പരമാത്മാഹ മച്യുതഃ 


നാന്യദസ്തീതി സംവിത്യാ പരമാ സാ 
ഹൃ ഹംകൃതിഃ 
91. സര്‍വ സ്മാദ്വ്യ തിരിക്തോ ഹ 
ബാലാഗ്രാദവ്യഹം തന്മൂഃ 


ഇതി യാ സംവിദോ ബ്രഹ്മന്‍ ദ്വിതീയാഹം 
കൃതിഃ ശുഭാ 
92. മോക്ഷായൈഷാ ന ബന്ധായ ജീവന്മു 
ക്തസ്യ വിദ്യതേ 
93. പാണി പാദാദി മാത്രോ യ മഹ മിത്ൃേഷ നിശ്ചയഃ 


അഹങ്കാരസ്തൃതീയോ സഈലാകിക 
സ്തുച്ഛ ഏവ സഃ 


ആസ്ഥയാണ്‌ ലോകത്തില്‍ അനേകം ദുഃഖങ്ങള്‍ക്ക്‌ 
കാരണാമായിരിക്കുന്നത്‌. അനാസ്ഥ സുഖത്തിന്‌ കാരണ 
മാണ്‌. വാസനാസൂത്രബദ്ധമായ ഈ ലോകം മാറിമാറിഞ്ഞു 
കൊണ്ടിരിക്കുന്നു. ഈ കാമവാസന ഏറെ ദുഃഖകരമാണ്‌. 
അതിന്റെ നാശം സുഖമരുളുന്നു. ധീരനോ, പണ്ഡിതനോ, 
കുലീനനോ, മഹാനോ ആയാലും ആരും ചങ്ങലയാല്‍ 
സിംഹമെന്ന പോലെ ആശാപാശത്തില്‍ ബദ്ധനാകുന്നു. 
പൌരുഷത്തോടെ പ്രയത്നിച്ച്‌ ശാസ്രതമഭ്യസിക്കുന്ന 
ആര്‍ക്കാണ്‌ സിദ്ധി വരാത്തത്‌? “ഞാന്‍ അച്യുതനായ 


vc 


പരമാത്മാവാണ്‌” “എന്നില്‍ നിന്നും ഭിന്നമായിട്ടൊന്നുമില്ല; 
ഇങ്ങനെയുളള ജ്ഞാനാത്മകമായ അഹങ്കാരം ശ്രേയസ്ക 
രമാണ്‌. ഞാന്‍ തലമുടി നാരിനെക്കാള്‍ സൂക്ഷ്മവും എല്ലാ 
റ്റില്‍ നിന്നും വൃത്യസ്തനുമാണ്‌ എന്ന അഹംഭാവവും 
മംഗളകരമായ അഹങ്കാരമാണ്‌. ഈ രണ്ടഹങ്കാരവും ബന്ധ 
നം നിര്‍മ്മിക്കുന്നില്ല. അത മോക്ഷ സാധകമാണ്‌. “ഞാന്‍ 
കൈയ്യും കാലും മറ്റുമുളള ശരീരം ചേര്‍ന്നവനാണ്‌” എന്ന 
മൂന്നാമത്തെ അഹങ്കാരം തുച്ഛമാണ്‌, കേവലം ലാകീക 


വുമാണ്‌. 
94. ജീവ ഏവ ദുരാത്മാസന കന്ദഃ 
സംസാര ദുസ്തരോഃ 
അനേനാഭിഹതോ ജന്തുരധോ ധഃ പരിധാവതി 
95. അനയാ ദുരഹംകൃത്യാ ഭവാത്‌ 
സംത്യക്തയാ ചിരം 
ശിഷ്ടഹങ്കാരവാന്‍ ജന്തുഃ ശമവാന്‍ 
യാതി മുക്തതാം. 
96. ഗ്രഥമന ദ്വാവഹംകാര അംഗീകൃത 
ത്വലനകികന 
തൃതീയാഹം കൃതിസ്ത്യാജ്യാലാകികീ 
ദുഃഖദായീ നീ 
97. അഥ തേ അപി സംതൃജ്യ സര്‍വാഹം 
കൃതി വര്‍ജിതഃ 
സ തിഷ്ഠതി തഥാത്യം ച്ചൈര്‍പരമേവാധി 
രോഹതി 


ദുരാത്മ സ്വഭാവമുളളവനും ഈ മൂന്നാമത്തെ അഹങ്കാ 
രത്തോടു കൂടിയവനുമായ വ്യക്തി തന്നെയാണ്‌ ദഃഖമയമായ 
സംസാരവിഷയത്തിന്റെ വേര്‍. ഈ അഹങ്കാരത്തിനടിമപ്പെട്ു്‌ 
ജീവന്‍ താഴെ അഗാധഗര്‍ത്തത്തില്‍ തളളപ്പെടും. ഈ ദുഃഖ 
പ്രദമായ അഹങ്കാരമുപേക്ഷിച്ച്‌ ആദ്യത്തെ രണ്ടു വിധത്തി 
ലുമുളള അഹംഭാവത്തില്‍ മുഴുകിയ വ്യക്തി സംയമിയായി 
മുക്തിയെ പ്രാപിക്കുന്നു. ആദ്യത്തെ അലാകികമായ 
രണ്ടഹംഭാവങ്ങളെയും അംഗീകരിച്ചതിനു ശേഷം മൂന്നാ 
മത്തെ അഹങ്കാരം വെടിയുക. പിന്നീട്‌ സാധനയുടെ ശക്തി 
വര്‍ദ്ധിക്കുമ്പോള്‍ ആദ്യത്തെ രണ്ട്‌ അഹംഭാവങ്ങളും വെടി 
ഞ്ഞ്‌ നിരഹങ്കാര ഭാവം കൈകൊളളണം. ഇത്‌ ഉന്നതിയിലേക്ക്‌ 
നയിക്കും. 


98. ഭോഗേച്ഛാമാര്രകോ ബന്ധസ്തത്ത്യാഗോ 
മോക്ഷ ഉച്യതേ 


മനസോ ഭ്യുദയോനാശോ മനോനാശോ 
മഹോദയഃ 


99. ജ്ഞമനോ നാശമഭ്യേതി മനോജ്ഞസ്യ 
ഹി ശൃംഖലാ 


നാനന്ദം ന നിരാനന്ദം ന ചലം നാചലം സ്ഥിരം 


ന സന്നാസന്ന ചൈതേഷാം മധ്യം 
ജ്ഞാനി മനോ വിദുഃ 


100. യഥാസനക്ഷ്മാച്ചിദാഭാസ്yയ ആകാശോ 
നോപ ലഭ്യതേ 


തഥാനിരംശശ്ചിത്‌ ഭാവഃ സര്‍വഗോ 
പി ന ലക്ഷ്യതേ 
101. സര്‍വസങ്കല്പഹിതാസര്‍വസംജ്ഞാ 
വിവര്‍ജിതാ 


സൈഷാ ചിദവിനാശാത്മാ സ്വാത്‌ മേത്യാദി 
കൃതാഭിധാ 


102. ആകാശശതഭാഗാച്ഛാ ജേഞഷു 
നിഷ്ക്കള രൂപിണീ 
സകലാമലസംസാരസ്വരുപൈകാത്മ ദര്‍ശിനീ 


103. നാസ്തമേതി ന ചോദതി നോത്തിഷ്ഠതി 
ന തിഷ്ഠതി 


നചയാതിനചായാതിനചനേഹ 
ന ചേഹ ചിത്‌ 


സൈഷാ ചിദമലാകാരാ നിര്‍വകല്പാ 
നിരാസ്പദാ 


104. ആദയ ശമദമപ്രായൈര്‍ഗുണൈഃ 
ശിഷ്യം വിശോധയേത്‌ 


പശ്ചാത്‌ സർവമിദം ്രഹ്മ ശുദ്ധസ്ത്വമിതി 
ബോധയേത്‌. 


ഏതു വിധത്തിലുള്ളതായാലും ഭോഗേച്ഛ ബന്ധനമാണ്‌. 
മുക്തിയെന്നത്‌ ഭോഗേച്ഛപരിത്യാഗം തന്നെ. മനോനാശമാണ്‌ 
മനോന്നതിക്ക്‌ കാരണം. ഭാഗ്യവാനേ മനോനാശം സിദ്ധിക്കൂ. 


I 


ജ്ഞാനികളുടെ മനസ്സ്‌ നശിക്കുന്നു. അവര്‍ മനസ്സിനെ 
ആനന്ദമെന്നോ ആനന്ദ രഹിതമെന്നോ കരുതുന്നില്ല. അവര്‍ 
അതിനെ ചലനമെന്നോ അചലമെന്നോ സത്തെന്നോ അസ 
ത്തെന്നോ കരുതുന്നില്ല. അജ്ഞാനികളാകട്ടെ മനസ്സിന്റെ 
ബന്ധനത്തില്‍പെട്ട്‌ ഉഴലുന്നു. സര്‍വസങ്കല്പാതീതവും 
സര്‍വസംജ്ഞാരഹിതവുമായ ഈ ചിദാത്മാവിനെ അവിനാ 
ശിയെന്നും സ്വാത്മാവെന്നും മറ്റും പറയുന്നു. അത്‌ അഖണ്ഡ 
ചൈതന്യവും സര്‍വവ്യാപകവുമാണ്‌. അചത്‌ ദൃഷ്ടിഗോ 
ചരമല്ല. ജ്ഞാനികള്‍ ഏതൊരു ചിദാത്മാവിനെയാണോ 
ആകാശത്തെക്കാളും നൂറുമടങ്ങ്‌ സ്വച്ഛവും അവയവരഹി 
തവുമായി കാണുന്നത്‌ ആസത്ത സമ്പൂര്‍ണ്ണ നിര്‍മ്മലമായ 
വിശ്വരുപത്തില്‍ കേവലം ആത്മദര്‍ശകമായിത്തീരുന്നു. 
ആസത്ത ഒരിക്കലും ഉദിക്കുകയോ അസ്തമിക്കുകയോ 
ചെയ്യുന്നില്ല. അത്‌ ഗമനാഗമന രഹിതമാണ്‌. അത്‌ ഇരിക്കു 
കയോ നില്‍ക്കുകയോ ചെയ്യുന്നില്ല. അത്‌ അവിടെയുമില്ല, 
അവലംബഹീനവും വികല്പരഹിതവുമാണ്‌. ശമദമാദി 
ഗുണങ്ങളാല്‍ ശിഷ്യന്റെ അന്തഃകരണത്തെ ശുദ്ദീകരിക്കേണ്ട 
ചുമതല ഗുരുവിനുണ്ട്‌. അതിനെത്തുടര്‍ന്ന്‌ ഈ കാണുന്ന 
സകലതും നീയും ബ്രഹ്മമ്വരൂപമാണെന്ന ബോധം ശിഷ്യന്‌ 
ഉണ്ടാക്കികൊടുക്കണം. 


105. അജ്ഞസ്യാര്‍ദ്ധരപബുദ്ധസ്യസര്‍വം 
്രഹ്മതി യോവദേത്‌ 


മഹാനരകജാലേഷു സ തേന വിനിയോ ജിതഃ 


106. പ്രബുദ്ധ ബുദ്ധേഃ പ്രക്ഷീണ 
ഭോഗേച്ഛസ്യ നിരാശിഷഃ 


നാസ്ത്യ വിദ്യാമലമിതി പ്രാജ്ഞ സ്തു 
പദിശേത്‌ ഗുരു 


107. സതി ദിപ ഇവാലോക സത്യര്‍ക്ക ഇവ വാസരഃ 


സതി പുഷ്പ ഇവാമോദശ്ചിതി 
സത്യം ജഗത്തഥാ 


108. പ്രതിഭാസത ഏവേദം ന ജഗത്‌ പരമാര്‍ത്ഥതഃ 


ജ്ഞാന ദൃഷ്ട പ്രസന്നായാം 
പ്രബോധവിത തോദായഃ 


“സര്‍വം ബ്രഹ്മം” എന്ന്‌ അജ്ഞാനിയുടെയും അര്‍ത്ഥ 
ബോധക്കാരന്റെയും മുന്നില്‍ പറയുന്നത്‌ അവനെ നരകത്തില്‍ 
തളളിയിടുന്നതിനു തുല്യണ്‌. ഭോഗേച്ഛ നശിച്ച്‌ പ്രബുദ്ധനായ 
വനുമാ്രമേ വേദാന്ത ബോധനംകൊണ്ട്‌ ഗുണമുളളൂ. 
ദീപത്തില്‍ നിന്നേ പ്രകാശമുണ്ടാകൂ; പൂവിടുന്നേ സരഭ്യ 
മുളളൂ. അതുപോലെ ചിത്‌ ചൈതന്യത്തിലാണ്‌ പ്രപഞ്ച 
സ്ഥിതി. യഥാര്‍ത്ഥത്തില്‍ പ്രപഞ്ചത്തിന്‌ അസ്ഥിത്വമില്ല. 
കേവലം ആഭാസമാത്രമാണത്‌. നിന്റെ കണ്ണ്‌ ആവരണരഹിത 
മാകുമ്പോൾ അതില്‍ ജ്ഞാനപ്രകാശം നിറയും അപ്പോള്‍ 
എന്റെ ഉപദേശത്തിന്റെ സാരാംശം നിനക്കു വ്യക്തമാകും. 


109. യഥാവജ്ജഞാസ്യസി സ്വസ്ഥോമദ്വാഗ്വൃഷ്ടി 
ബലാബലം 


അവിദ്യയൈവോത്തമയാസ്വാര്‍ 
ത്ഥനാ ശോദ്യമാര്‍ത്ഥയാ 


K 


110. വിദ്യാ സംപ്രാപ്യതേ ബ്രഹ്മന്‍ 
സര്‍വദോഷാപഹാരിണീ 


ശാമൃതിഹൃസ്ര്രമസ്ത്രേണ മാലേന 
ക്ഷാള്യതേ മലം 


11. ശമ വിഷം വിഷേണൈതി രുപുണാ 
ഹന്യതേ രിപുഃ 


ഈദൃശീ ഭൂതമയേയം യാ സ്വാനശേന ഹര്‍ഷദാ 


112. ന ലക്ഷ്യതേ സ്വഭാവോ സ്യാ വീക്ഷ്യ 
മാണൈവ നശ്യതി 


നാസ്തേഷ്യാ പരമാര്‍ത്ഥേനേത്യേവം 
ഭാവനയേ ദ്ധയാ 


113. സര്‍വം ബ്രഹ്മതി യസ്യാന്തര്‍ബാവനാ 
സാ ഹി മുക്തിദാ 


ഭേദദൃഷ്ടിരവിദ്യേയം സര്‍വഥാ 
താം വിസര്‍ജ്ജയേത്‌ 


സ്വാര്‍ത്ഥനാശത്തിന്‌ ശ്രേഷ്ഠമായ അവിദ്യ ഉപകരിക്കും. 
അതുമൂലം സര്‍വദോഷകരമായ വിദ്യ പ്രാപിക്കാം. അസ്ത്രം 
അസ്ത്രത്തെ മുറിക്കുന്നു. മലംകൊണ്ട്‌ മാലിന്യം കഴുകി 
ക്കളണം. വിഷംകൊണ്ട്‌ വിഷം ഹരിക്കാം. ശ്രതു തന്നെയാണ്‌ 
ശത്രുവിനെ സംഹരിക്കുക. അതുപോലെ ആത്മനാശം 
സന്തുഷ്ടിക്ക്‌ കാരണമാകും. അതിന്റെ സ്വരൂപം ദൃഷ്ടിഗോ 
ചരമല്ല. അത്‌ കാഴ്ചയില്‍പെടുമ്പോള്‍ തന്നെ നശിക്കുന്നു. 
അതിനെ മായയെന്നു കരുതാതെ ബ്രഹ്മമാണെന്നു കരു 
താതെ ബ്രഹ്മമാണെന്നു കരുതുകയാണ്‌ മോക്ഷപ്രാപ്തി 
ക്കുചിതം. ഭേദബുദ്ധിയാണ്‌ അവിദ്യ. അതിനാല്‍ ഭേദബുദ്ധി 
കൈവെടിഞ്ഞാല്‍ ശ്രേയസ്സുണ്ടാകും. 


14. മുനേ നാസാദ്യതേ തദ്ധി പദമക്ഷയമുച്യതേ 


കുതോ ജാതേയമിതി തേ ദ്വിജ 
മാസ്തു വിചാരണാ 


115. ഇമാം കഥമഹം ഹന്‍മീതേഷാ തേ 
സ്തു വിചാരണാ 


അസ്തംഗതായാം ക്ഷീണായാമസ്യാം 
ജ്ഞാസ്യസി തത്പദം 


116. യതഏഷാ യഥാ ചൈഷായഥാ 
നഷ്ടേത്യഖണ്ഡിതം 


തദസ്യാരോഗശാലായാ യത്നം കുരു 
ചികി ത്സേന 


117. യഥൈഷാ ജന്‍മദുഃഖേഷു ന ഭൂയസ്ത്വാം 
നിയോക്ഷൃയതി 


സ്വാത്മനിസ്വപരിസ്പന്ദൈഃ സ്ഫുരത്യ 
ച്ചൈശ്ചി ദര്‍ണ്ണവഃ 


118. ഏകാത്മകഖണ്ഡം തദിത്യന്തര്‍ഭാവ്യതാം ദ്ൃഡ്ദം 


കിഞ്ചിത്‌ ക്ഷുഭിതരൂപാ സാ സിച്ഛക്തിശ്ചിന്‍മ 
യാര്‍ണ്ണേവ 


P 


119. തന്‍മയൈവ സ്ഫുരത്യച്ഛാ തത്രൈവോര്‍ 
മ്മിരി വാര്‍ണ്ണവേ 


ആത്മന്യേവാത്മനാവ്യോമ്നി യഥാ 
സരസി മാരുതഃ 


120. തഥെവാത്മാത്മശക്കൈ്യൈവസ്വാത്മന്യേ 
വൈതി ലോലതാം 


ക്ഷണം സ്ഫുരതി സാ ദൈവീ സര്‍വ 
ശക്തിഥയാ തഥാ 


121. ദേശകാലക്രിയാശക്തിര്‍ന യസ്യാഃ 
സംപ്ര കര്‍ഷണേ 


സ്വസ്വഭാവം വിദിത്വേച്ചൈരപന്യന്തപദേ സ്ഥിതാ 
122. രൂപം പരിമിതേനാസനസന ഭാവയത്യവിഭാവിതാ 

യദൈവം ഭാവിതം രൂപം തയാ പരമകാന്തയാ 
123. തദൈവൈനാമനുഗതാ നാമസംഖ്യാദികാ ദൃശഃ 

വികല്പകലിതാകാരം ദേശകാലക്രിയാസ്‌ പദം 


124. ചിതോ രൂപമിദം ബ്രഹ്മന്‍ ക്ഷ്രേതജ്ഞ 
ഇതി കഥ്യതേ 


വാസനാഃ കല്പയന്‍സോ പി യാത്യഹം 
കാരതാം പുനഃ 


ലഭിക്കാത്തത്‌ അക്ഷയപദമെന്ന്‌ പറയപ്പെടുന്നു. മായയു 
ണ്ടായതെങ്ങനെയെന്നൊന്നും ചിന്തിക്കേണ്ട മായയെ 
എങ്ങനെ നശിപ്പിക്കാമെന്നു മാശ്രം ചിന്തിച്ചാല്‍ മതി മായ 
ക്ഷീണിച്ചു നശിക്കുമ്പോള്‍ നിനക്ക്‌ അക്ഷയമായ പദത്തെ 
പറ്റിയുളള ജ്ഞാനം ലഭിക്കും. ഇത്‌ എവിടെനിന്നുമുണ്ടാ 
കുന്നു? ഇതിന്റെ സ്വരൂപമെന്ത്‌? ഇതെങ്ങനെ നശിക്കുന്നു? 
എന്നെല്ലാം ചിന്തിച്ച്‌ ഇതിന്‌ മൌലികമായ പ്രതിവിധി കാണ 
ണം. അങ്ങനെയായാല്‍ അത്‌ നിന്നെ സംസാരച്രകത്തില്‍ 
കുഴക്കുകയും കൂടാതെ ചിത്തമാകുന്ന സമുദ്രം വിഭാസിതമാ 
കുകയും ചെയ്യും. ചിത്‌ സത്ത അഖണ്ഡരൂപാത്മകമെന്ന്‌ 
കരുതണം. ചിത്ശക്തി ചിന്മയ സമദ്രത്തില്‍ ക്ഷോഭിച്ചുകൊ 
ണ്ടിരിക്കുന്നു. സമുദ്രത്തില്‍ നിര്‍മ്മലചിന്മയ തരംഗങ്ങള്‍ 
പൊങ്ങുന്നു. ഏതൊരാത്മശകതിയെ ചലിപ്പിക്കാന്‍ ദേശകാല 
ക്രിയാശക്തികള്‍ അസമര്‍ത്ഥങ്ങളാണോ ആ ശക്തി ഉച്ചസ്ഥാ 
നത്തിലാണ്‌ സ്ഥിതിചെയ്യുന്നത്‌. ആ ചിത്‌ ശക്തി അറിയ 
പ്പെടാന്‍ സാധ്യമാകാത്തതുകൊണ്ട്‌ പരിമിതിയെപ്പേലെ 
രൂപഭാവനയുക്തമായിത്തീരുന്നു. ആ പരാശക്തിയില്‍ രൂപഭാ 
വനയുണ്ടാകുമ്പോള്‍ അതിന്റെ കുടെ നാമസംഖ്യാതികള്‍ 
യോജിക്കുന്നു. ചിത്ശക്തിയുടെ ആ രൂപം ദേശകാലക്രിയകള്‍ 
ക്കാധാരഭൂതമായും വികല്പരൂപം ധരിക്കുന്നതായും തീരു 
ന്നു. അതാണ്‌ ക്ഷ്രേതജ്ഞന്‍ അതും പിന്നീട്‌ വാസനാസ 
ങ്കല്പത്താല്‍ അഹങ്കാരരൂപം പ്രാപിക്കുന്നുമുണ്ട്‌. 


125. അഹങ്കാരോ വിനിര്‍ണ്ണേതാ കളങ്കീ 
ബുദ്ധിരുച്യതേ 

ബുദ്ധിഃസങ്കല്പിതാകാരാ പ്രയാതി 
മന സാസ്പദം 


126. മനോഘനവികല്പം തു ഗച്ഛതീ 
ന്രിയതാം ശനൈഃ 


പാണിപാദമയംദേഹമിന്ദ്രിയാണി വിദുര്‍ബുധാഃ 


127. ഏവം ജീവോ ഹി സങ്കല്പാവാ 
സനാരജ്ജു വേഷ്ടിതഃ 


ദുഃഖജാലപരീതാത്മാ ക്രമാദായാതി നീചതാം 
128. ഇതി ശക്തിമയം ചേതോഘനാഹങ്കാരതാം ഗതം 
കോശകാരകൃമിരിവ സ്വേച്ഛയാ യാതി ബന്ധനം 


129. സ്വയം കല്പിതതന്‍മാത്രാജാലാഭ്യാന്ത 
രവര്‍ത്തിപരാം 
വിവശതാമേതി ശൃംഖലാബദ്ധസിംഹവത്‌ 


130. ക്വചിന്മനഃ ക്വചിദ്ബുദ്ധിഃക്വചിജ്ജ്‌ ഞാനം 
ക്വചിത്ക്രിയാ 


ക്വചിദേതദഹംകാരഃ ക്വചിച്ചിത്തമിതി സ്മൃതം 


131. ക്വചിത്പ്രകൃതിരിത്യുര്‍തം ക്വചിന്‍മായേതി 
കല്പിതം 


ക്വചിന്‍മലമിതി പ്രോക്തം ക്വചിത്കര്‍മ്മേതിസം 
സ്മൃതം 
132. ക്വചിദ്ബന്ധ ഇതി ഖ്യാതം ക്വചിത്പുര്യ 
ഷ്ടകം സ്മൃതം 
പ്രോക്തം ക്വചിദവിദ്യേതി ക്വചിദിച്ഛേതി സമ്മതം 
133. ഇമം സംസാരമഖിലമാശാപാശവിധായകം 


ദധദന്തഃഫലൈര്‍ഹീനം വടധാനാ വടംയഥാ 


ഉറച്ചതും ദോഷം കലര്‍ന്നതുമായ അഹംഭാവം തന്നെ 
യാണ്‌ ബുദ്ധി. ബുദ്ധി സങ്കല്പ രൂപം ധരിക്കുമ്പോള്‍ മനോ 
രൂപമായിത്തീരുന്നു. മനസ്സ്‌ ഘനികല്പത്തില്‍ പതിക്കുമ്പോള്‍ 
അത്‌ ക്രമേണ ഇന്ദ്രിയരൂപം കൈക്കൊള്ളുന്നു. കരണചര 
ണാദികളോടുകുടിയ ദേഹത്തെയാണ്‌ പണ്ഡിതന്മാര്‍ ഇന്ദ്രിയം 
എന്നുപറയുന്നത്‌. സങ്കല്പമാകുന്ന വാസനാപാശത്താല്‍ 
ബദ്ധമായ ജീവി ദുഃഖമാകുന്ന വലയില്‍ പെടുമ്പോള്‍ അധോ 
ഗതി പ്രാപിക്കുന്നു. പട്ടപനൂല്‍പ്പുഴു സ്വേച്ഛയാ ബന്ധത്തില്‍ 
അകപ്പെടുന്നതുപോലെ ശക്തിമയമായ ചിത്ത്‌ ഘനാഹങ്കാരം 
പ്രാപിച്ച്‌ ബന്ധത്തില്‍ അകപ്പെടുന്നു. ചങ്ങലയില്‍ കുടുങ്ങിയ 
സിംഹത്തെപ്പോലെ സ്വകല്പിതമായ തന്മാത്ര3 പാശത്താല്‍ 
ഇരുന്ന്‌ ചിത്ശക്തി വൈശ്യത്തിനിരയാകുന്നു. ഈ ആത്മാ 
വു തന്നെയാണ്‌ ചിലയിടുത്ത്‌ അഹംകാരരുപത്തിലും 
ചിലയിടത്ത്‌ ചിത്ത്‌ എന്ന പേരിലും അറിയപ്പെടുന്നത്‌. അതു 
തന്ന മനസ്സെന്നും ചിലയിടത്ത്‌ ബുദ്ധിയന്നും ജ്ഞാനമെന്നും 
ക്രിയയെന്നും പ്രകൃതിയെന്നും മനസ്സെന്നും പുരുഷ്ടകം 
എന്നും ബന്ധനമെന്നും ഓരോഘട്ടത്തില്‍ പറയപ്പെടുന്നത്‌. 
ഇത്‌ ചിലേടുത്ത്‌ ഇച്ഛയാണെങ്കില്‍ മറ്റൊരിടത്ത്‌ അവിദ്യയാണ്‌. 
ഫലരഹിതമായവടബീജം വടവ്ൃക്ഷത്തെ ധരിക്കുന്നതു 
പോലെ ഇത്‌ ആശാപാശബദ്ദമായ ജഗത്തിനെയാകെ ഉള്‍ 
ക്കൊളളുന്നു. 


2 


134. ചിന്താനലശിഖാദഗ്ധം കോപാജാഗരചര്‍ 
വിതംചര്‍വിതം 


കാമാബ്ധികല്ലോലരതം വിസ്മൃതാത്മമ 
പിതാമഹം 


135. സമുദ്ധര മനോ ബ്രഹ്മന്‍മാതംഗമിവകര്‍ദ്ദമാത്‌ 
ഏവം ജീവാശ്രിതാ ഭാവാ ഭവ ഭാവനായാഹിതാഃ 


136. ബ്രാഹ്മണാ കല്പിതാകാരാലക്ഷ 
ശോപൃഥ കോടീശഃ 


സംഖ്യാതീതാഃ പുരാ ജാതാ ജായന്തേ 
ദ്യാപി ചാദിതഃ 


137. ഉത്പത്സ്യന്തേപി ചൈവാന്യേ കണൌഘാ ഇവ 
നിര്‍ത്ധരാത്‌ 


കേചിത്പ്രഥമജന്‍ മാനഃ കേചിജ്ജന്‍മ 
ശതാധികാഃ 


138. കേച്ചിച്ചാസംഖ്യാജന്‍മാനഃ കേചിത്ദ്ധി്രി 
ഭവാന്തരാഃ 


കേചിത്‌ കിന്നരഗന്ധര്‍വവിദ്യാധരമഹോരഗാഃ 


139. കേചിദര്‍ക്കേന്ദവരുണാസ്രതക്ഷാധോ 
ക്ഷജപദ്മജാ 


കേചിദ്‌ ്രഹ്മണഭൂപാലവൈശ്ൃശൂ 
ദ്രഗണാഃ സ്ഥിതാഃ 


140. കേചിത്‌ തൃണാഷധീ വൃക്ഷഫലമൂല പതംഗകാഃ 
കേചിത്കദംബജംബീരസാലതാലതമാലകാഃ 
141. കേ ചിന്‍ മഹേന്ദ്രമലയസഹ്യമന്ദരമേരവഃ 


കേചിത്‌ ക്ഷാരോദധി ക്ഷീരഘൃതേക്ഷു 
ജലരാശയാഃ 


142. കേചിദ്വിശാലാഃ കുകുഭഃ കേചിന്നദ്യോ മഹാരയാഃ 


വിഹായസ്യുച്ചകൈഃ കേചിന്നിപത 
ന്ത്യുത്‌ പതതി ചഃ 

143. കന്ദുകാ ഇവ ഹസ്തേന മൃത്യു നാ 
വിരതം ഹതാ 


ഭുക്ത്വാ ജന്‍ സഹ്രസരാണി ഭൂയഃ സംസാര 
സങ്കടേഹേ ബ്രഹ്മന്‍. 


ഈ മനസ്സ്‌ ആന ചളിയില്‍ പുതഞ്ഞുപോയതുപോലെ 
ചിത്തമാകുന്ന അഗ്നിജ്വാലയില്‍ ദഹിച്ച്‌ കോപമാകുന്ന പെരു 
മ്പാമ്പിനാല്‍ വുഴുങ്ങപ്പെട്ട്‌ കാമമാകുന്ന സമുദ്രത്തിലെ 
ചുഴിയില്‍പ്പെട്ടിരിക്കുന്നു. അത്‌ തന്റെ പിതാമഹനായ 
ആത്മവിനെപ്പോലും വിസ്മരിച്ചു. അതിനാല്‍ ആദ്യം 
അതിനെ ഉദ്ധരിക്കുക. ജീവിയെ ആശ്രയിക്കുന്ന അനേകം 
ഭാവങ്ങള്‍ ലക്ഷമെന്നല്ല കോടിക്കണക്കിന്‌ ഭേദങ്ങളില്‍ 
ബ്രഹ്മത്താല്‍ സങ്കലപിതാമായി ഉണ്ടാകുന്നു. അരുവികളില്‍ 
ജലകണങ്ങളെന്നോണം ഇത്‌ ഭാവിയിലും ഉണ്ടാകും. ചില 
ഭാവങ്ങള്‍ അനേക ശതം തവണ ഉണ്ടായി രണ്ടും മൂന്നും 
തവണ ജനിച്ചവയും ഇനി ജനിക്കാന്‍ പോകുന്നവയും ഉണ്ട്‌. 


അവ വിഭിന്നനാമ രൂപങ്ങള്‍ ചേര്‍ന്നവയാണ്‌. ചിലത്‌ Soe 
ചന്ദ്രന്‍ ഹരി, ശിവന്‍ വരുണന്‍, ബ്രഹ്മാവ്‌ തുടങ്ങിയ രൂപങ്ങ 
ളിലാണെങ്കില്‍ ചിലത്‌ യക്ഷ കിന്നര ഗന്ധ വാദികളുടെ 
രൂപത്തിലാണ്‌ ചിലത്‌ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി 
നാമങ്ങള്‍ ചേര്‍ന്നവയുമാണ്‌. ചിലത്‌ പന, പച്ചില, കടമ്പ്‌, 
നാരകം, പുല്ല്‌, വൃക്ഷം വേര്‍, ഇല, കായ്‌ എന്നിവയായി 
ത്തീര്‍ന്നു. ചിലത്‌ വിഭിന്ന പര്‍വതങ്ങളുടെ രൂപത്തിലുമാണ്‌. 
മേരു, മലയം, മന്ദരം, മഹേന്ദ്രം, സഹൃന്‍ എന്നീ നാമങ്ങളില്‍ 
ചിലത്‌ അറിയപ്പെടുന്നു. ചിലത്‌ സമുദ്രരൂപത്തിലും ചിലത്‌ 
പാല്‌, നെയ്യ്‌ കരിമ്പിന്‍ നീര്‍ എന്നീ രൂപത്തിലും സ്ഥിതി 
ചെയ്യുന്നു. ചിലത്‌ ദിക്കുകളുടെ പേര്‍ ധരിച്ചു. ചിലത്‌ 
ഒഴുക്കുളള നദികളുടെ വേര്‍ ധരിച്ചു. അടിച്ചു താഴ്ത്തിയാലും 
പന്ത്‌ മേലോട്ട്‌ പൊങ്ങുന്നതുപോലെ ചിലതിനെ മൃത്യു 
വീണ്ടും വീണ്ടും താഡിക്കുന്നു. എത്രയോ പേര്‍ ആകാ 
ശത്തിലേക്കുയര്‍ന്നതിനുശേഷം കീഴോട്ടു പതിക്കുന്നു. 


144. പതന്തി കേചിദ ബുധാഃ സംപ്രാപ്യാപി 
വിവേകതാം 
ദിക്കാലാദ്യനവച്ഛിന്നമാത്മതത്വം സ്വ ശക്തി തഃ 
145. ശ്രീലയൈവ യദാദത്തേ ദിക്കാലകലിതം വപുഃ 
തദേവ ജീവപര്യായ വാസനാവേശതഃ പരം 


146. മനഃസമ്പദ്യതേ ലോലം കലനാ കലനോന്മുഖം 


കാലന്തീ മനഃശക്തിരാദ ഭാവയതിക്ഷണാത്‌ 
147. ആകാശബാവനാമച്ഛാം ശബ്ദ ബീജ 
രസോനമുഖീ 
തതസ്തദ്ഘനതാം യാതം സ്പര്‍ശബീജ 
രസോന്മുഖം 


148. ഭാവയത്യനിലസ്പന്ദം സ്പര്‍ശബീജ 
രസോന്മുഖം 
താഭ്യാമാകാശ വാതാഭ്യാം ദ്ൃഡ്ദാഭ്യാസ 
വശാത്തതഃ 
149. ശബ്ദ സ്പര്‍ശ സ്വരൂപാഭ്യം സംഘര്‍ 
ഷാജ്ജന്യ തേ നലഃ 
രൂപതന്മാത്ര സഹിതം ത്രിഭിസ്തൈഃ 
സഹ സമ്മിതം 
150. മനസ്താദൃഗ്‌ ഗുണ ഗതം മനോ 
ഭാവയന്തി ക്ഷണാത്‌ 
ഗന്ധതന്മാത്രമേതസ്മാദ്‌ ഭൂമിസംവേത്തി 
തോ ഭവേത്‌ 
151. തതസ്താദൃഗ്‌ ഗുണ ഗതം മനോ 
ഭാവയതി ക്ഷണാത്‌ 
ഗന്ധതന്മാത്രമേതസ്മാദ്‌ ഭൂമി 
സംവത്തിതോ ഭവേത്‌ 
152. അഥേത്ഥം ഭൂതതന്മാത്രവേഷ്ടിതം 
തനുതാം ജഹത്‌ 
വപൂര്‍മവഹ്നി കണാകാരം സ്ഫുരിതം 
വ്യോമ്നി പശ്യതി 


P 


fh 


ദിക്കുകള്‍ കാലം എന്നിവയുടെ പ്രഭാവത്തിലും സ്വ 
ശക്തികൊണ്ടും ആത്മതത്വം ദേഹം ധരിക്കുമ്പോള്‍ അതു 
തന്നെ വസനാവശാല്‍ സങ്കല്പങ്ങളിലേക്കു പോകുന്ന 
ചങ്ങല മനസ്സിന്റെ രൂപം കൊള്ളുന്നു. സങ്കല്പയുക്തമായ 
ഈ മനഃശക്തി ക്ഷണത്തില്‍ സ്വച്ഛമായ ആകാശ ഭാവന 
യോടെ ഉയര്‍ന്ന നിലയിലാകുന്നു. അതില്‍ ശബ്ദ ബീജ 
ത്തിന്റെ അങ്കുരം ഉണ്ടാകുന്നു. പിന്നെ മനസ്സു തന്നെയാണ്‌ 
ഘനിഭൂതമായി സ്വപനക്രമത്താല്‍ വായു സ്പന്ദന ഭാവ 
ത്തില്‍ രമിക്കുന്നത്‌. അതില്‍ സ്പര്‍ശ ബീജത്തിന്റെ അങ്കുര 
മുണ്ടാകുന്നു. പിന്നെ ദൃഡ്മാഭ്യാസത്താല്‍ ശബ്ദസ്പര്‍ശ 
രൂപമായ ആകാശവും വായു സംഘര്‍ഷത്താല്‍ അഗ്നിയും 
ഉണ്ടകുന്നു. അഗ്നിരൂപം തന്മാത്രാ സംയോഗത്താല്‍ ത്രിഗു 
ണാത്മകമാകുന്ന ത്രിഗുണാത്മകമായ മനസ്സ്‌ രസതന്മാത്രയെ 
ഭാവന ചെയ്യുന്നു. അപ്പോള്‍ അത്‌ ജലത്തിന്റെ ശീതളസ്വ 
ഭാവം ചിന്തിച്ച്‌ ജലവുമായി താദാത്മ്യം പ്രാപിക്കുന്നു. പിന്നീട്‌ 
അത്‌ ചതുര്‍ഗുണമാകുന്നു. ഗനധ തന്മാത്രമയമായി അത്‌ 
പൃഥ്വിയെ അനുഭവിക്കാന്‍ തുടങ്ങുന്നു. ഇങ്ങനെ അഞ്ച്‌ 
തനമാത്രകളോടും കൂടി അത്‌ തന്റെ സൂക്ഷ്മ തത്വം വെടിഞ്ഞ്‌ 
ആകാശത്തില്‍ അഗ്നി സ്ഫുല്ലിംഗങ്ങളുടെ രൂപത്തില്‍ 
പ്രകാശിച്ചു. ശരീരത്തെ ദര്‍ശിക്കുന്നു. 


153. അഹങ്കാരകലായുക്തം ബുദ്ധിബീജ സമന്വിതം 
തത്പുര്യഷ്ടകമിത്യക്തം ഭൂതഹൃദ്പത്മ ഷട്പദം 
154. തസ്മീംസ്തു തീര്വസംവേഗാത്‌ ഭാവ 
യദ്‌ ഭാസുരം വപുഃ 
സ്ഥൂലാമേതി പാകേന മനോ 
വികല്പഫലം യഥാ 


155. മുഷാ സ്ഥ്രദുതഹേമാഭം സ്ഫുരിതഃ 
വിമലാംബരേ 


സന്നിവേശ മതാദത്തേ തത്തേ ജഃ സ്വ സ്വഭാവിത 
156. ഈര്‍ധ്വം ശിരഃപിണ്ഡമയ മധഃ പാദമയം തഥാ 


പാര്‍ശ്വയോര്‍ ഹസ്തസംസ്ഥാനം 
മധ്യേചോദം ധര്‍മ്മിണം 


157. കാലോന സ്ഫുടതോമേത്യ ഭവത്യമല വിഗ്രഹം 


ബുദ്ധിസ്ത്ത ബലോത്സാഹവിജ്ഞാനൈ 
ശ്വര്യ സംസ്ഥിതഃ 


158. സ ഏവ ഭഗവാന്‍ ബ്രഹ്മാ സര്‍വലോക 
പിതാമഹഃ 


അവലോക്യ വപൂര്‍ ബ്രഹ്മാ കാന്തമാത്മീ 
യ മുത്തമം 


ശരീരം തന്നെയാണ്‌ അഹങ്കാരയുക്തവും ബുദ്ധിബീജ 
യുക്തവുമായ പുര്യഷ്ടകം എന്ന്‌ പറയപ്പെടുന്നത്‌. അത്‌ 
ജീവികളുടെ ഹൃദയ കമലത്തില്‍ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 
വണ്ടിനെപ്പോലെയാണ്‌. വേവിക്കുമ്പോള്‍ കൂവളക്കായ്‌ 
സ്ഥൂലമായിത്തീരുന്നതുപോലെ ആ സൂക്ഷ്മ ശരീരത്തില്‍ 
തീവ്രവും സംവേനാത്മകവുമായ ശരീരഭാവനയുണ്ടായാല്‍ 
അത്‌ സ്ഥൂലമായി തീരുന്നു. ആ തേജസ്സ്‌ സ്വച്ഛാകാശത്തില്‍ 


മൂശയില്‍ വെച്ച സ്വര്‍ണ്ണം പോലെ തിളങ്ങുന്നു. അത്‌ ൽ 
ശിരസ്സുപോലെയും താഴെപാദങ്ങള്‍ പോലെയും പാര്‍ 
ശ്വങ്ങളില്‍ ഭുജങ്ങള്‍ പോലെയും മധ്യഭാഗത്ത്‌ വയറുപോലെ 
യും ഇരിക്കുന്നു. ഇങ്ങനെ അത്‌ പൂര്‍ണ്ണ ശരീരം പ്രാപിക്കു 
ന്നു. ആ ശരീരം തന്നെയാണ്‌ ബുദ്ധി ബലം വീര്യം ഉത്സാഹം 
വിജ്ഞാനം വൈഭവം ഇവ ചേര്‍ന്ന്‌ ലോകപിതാമഹനായ 
ബ്രഹ്മാവായി രൂപം കൊളളുന്നത്‌. 


159. ചിന്താമഭ്യേത്യ ഭഗവാന്‍ ത്രികാലാമല ദര്‍ശനഃ 


ഏതസ്മിന്‍ പരമാകാശേ ചിന്മാ 
ത്രൈകാത്മ രൂപിണി 


160. അദൃഷ്ടപാരപര്യന്തേ പ്രഥമം കിം ഭവേദിതി 


ഇതി ചിന്തിതവാന്‍ ബ്രഹ്മാ സദ്യോജാ 
താമലാത്മ നൃക്‌ 


161. അപശ്യത്‌ സ്വര്‍ഗ്ഗവ്യന്ദാനി സമതീതാന്യ നേകശഃ 


സ്മരത്ൃഥോ സ സകലാന്‍ സര്‍വ ധര്‍മ്മ 
ഗുണ ക്രമാത്‌ 
162. ലീലയാ കല്പയാമാസ ചിത്രഃ 
സങ്കല്പിതഃ പ്രജാ 


നാനാചാരസമാരംഭോ ഗന്ധര്‍വ നഗരം യഥാ 


163. താസം സ്വര്‍ഗ്ഗാപവര്‍ഗ്ഗാര്‍ത്ഥം ധര്‍മ്മ 
കാമാര്‍ത്ഥ സിദ്ധയേ 


അനന്താനി വിചിത്രാണി ശാസ്ത്രാണി 
സമ കല്പയത്‌ 


164. വിരിഞ്ചിരുപാന്നസഃ കല്പിത ത്വാത്‌ 
ജഗത്‌ സ്തിതേഃ 


ഇങ്ങെ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ്‌ ഭൂത ഭവിഷ്യ ദ്വര്‍ത്ത 
മാനങ്ങള്‍ പ്രത്യക്ഷത്തില്‍ കാണുന്നവനാണ്‌. അദ്ദേഹം തന്റെ 
സുന്ദരരൂപം കണ്ട്‌ ഈ ചിന്മാത്രമാകുന്ന പരമാകാശത്തിന്‌ 
ആദിയും അന്തവും ഇല്ലെന്ന്‌ വിചാരിച്ചു. ഇതില്‍ ആദ്യത്തേത്‌ 
എന്തെന്ന്‌ ചിന്തിച്ചപ്പോള്‍ അദ്ദേഹത്തിന്റെ ആത്മ ചക്ഷുന്സ്‌ 
ചൈതന്യമയമായി അതീത കാലങ്ങള്‍ ദൃശ്യമായി. അനേകം 
സ്വര്‍ഗ്ഗങ്ങള്‍ കാണപ്പെട്ടു. അതോടെ അദ്ദേഹത്തിന്‌ സര്‍വ 
ധര്‍മ്മങ്ങളുടെയും ഗുണങ്ങളുടെയും ക്രമം ഓര്‍മ്മിക്കാന്‍ 
കഴിഞ്ഞു. പിന്നെ പല വിധത്തിലുള്ള പ്രജകളെ സൃഷ്ടിച്ചു. 
അവരുടെ ധര്‍മ്മാര്‍ത്ഥ കാമമോക്ഷങ്ങള്‍ വിചിത്ര പദാര്‍ത്ഥ 
ങ്ങളെയും ശാസ്‌ ത്രങ്ങളെയു സ്വര്‍ഗ്ഗനരകാദികളെയും 
സങ്കല്പിച്ചു. ഈ മനസ്സു തന്നെയാണ്‌ ബ്രഹ്മ രൂപം. എന്തു 
കൊണ്ടെന്നാല്‍ ഭാവനയാല്‍ പ്രപഞ്ച സ്ഥിതമായതിനാല്‍ 
ബ്രഹ്മാവിന്റെ ജീവിതത്തോടൊപ്പം തന്നെ ഇതിന്റെ ജീവിതവും 
രൂപംകൊണ്ടും ബ്രഹ്മാവിന്റെ ജീവിതത്തോടൊപ്പം തന്നെ 
ഇതിന്റെ ജീവിതവും രൂപം കൊണ്ടും ബ്രഹ്മാവിന്റെ ആയുസ്സ്‌ 
നശിക്കുമ്പോള്‍ മനസ്സും നശിക്കുന്നു. 


165. ന ജായതേ ന പ്രിയതേ ക്വ ചിത്‌ 
കിഞ്ചിത്‌ കദാചന 


പരമാര്‍ത്ഥേന വിപ്രേന്ദമിഥ്യാ സര്‍വം 
തു ദൃശ്യതേ 


fe 


166. കോശമാശാഭൂജംഗാനാം സംസാരാ 
ഡംബരം ത്യജ 


അസദേതദിതി ജ്ഞാത്വാ മാതൃഭാവം നിവേശയ 
167. ഗന്ധര്‍വനഗരസ്യാര്‍ത്ഥേ ദുഷിതേ ദൂഷിതേ തഥാ 


അവിദ്യാം ശേ സുതാ ദയവാ കഃ (്രമാഃ 
സുഖ ദുഃഖയോ 
168. ധനദാരേഷു വൃദ്ധേഷു ദഃഖയുക്തം ന തുഷ്ടതാ 


വൃദ്ധയാം മോഹ മായായാം കഃ 
സമശ്വാസവാനിഹാ 


169. യൈ രേവ ജായതേ രാഗോമൂര്‍ 
ഖന്യാധിയതാം ഗതൈഃ 


തൈരേവ ഭാഗൈഃ പ്രാജ്ഞസ്യ വിരാഗ 
ഉപജായതേ 


ബ്രഹ്മന്‍ യഥാര്‍ത്ഥത്തില്‍ ആരും മരിക്കുന്നില്ല. ജനിക്കു 
ന്നുമില്ല. ഈക്കാണുന്നതെല്ലാം മിഥ്യയാണ്‌. ഈ സാരാ 
ഡംബരം ആശാഭുജംഗങ്ങളുടെ ഇരിപ്പിടമാണ്‌. ഇത്‌ 
കൈവെടിയുക. ഇത്‌ അസത്താണന്നറിഞ്ഞ്‌ മാതജ്ഭാവത്തില്‍ 
പ്രവേശിക്കുക. ഗന്ധര്‍നവനഗരം എങ്ങനെയെങ്കിലുമായിരി 
ക്കട്ടെ, അത്‌ നിസ്സാരമാണ്‌. അതുപോലെ അവിദ്യാംഗങ്ങളായ 
ഭാര്യാപുത്രാദികളും തുടച്ഛമാണ്‌. അതിനാല്‍ അവയെപ്പറ്റി 
ചിന്തിക്കേണ്ട. ധനം സ്ത്രി എന്നിവയെല്ലാം പ്രപഞ്ചം തന്നെ. 
അവയുടെ വൃദ്ധി ദുഃഖകരമാണ്‌. ഇതില്‍ സന്തോഷിക്കുന്നത്‌. 
നിരര്‍ത്ഥമത്രെ. മോഹമായകളില്‍ ആര്‍ക്കും സുഖമോ 
ശാന്തിയോ കിട്ടിയില്ല. അജ്ഞാനികള്‍ സുഖ്പപ്രദമെന്നു 
തോന്നുന്ന വസ്തുക്കള്‍ ജ്ഞാനികള്‍ വെറുക്കുന്നു. 


170. അതോ നിദാഘ തത്വജ്ഞ 
വ്യവഹാരേഷ്ഠ സംസൃതേഃ 


നഷ്ടം നഷ്ടമുപേക്ഷ സ്വ പ്രാപ്തം 
പ്രാപ്തമുപാഹര 


171. അനാഗതാനാംഭോഗാനാമവാഞ്ഛന മകൃരതിമം 


ആഗതാനാം ച സംഭോഗ ഇതി 
പണ്ഡിത ലക്ഷണം 
172. ശുദ്ധം സ ദ സദോര്‍മധ്യം പദം 
ബുധ്വാവലംബ്യ ച 
ന തസ്യ ലിപ്യതേ പ്രജ്ഞാ പത്മ പ്രത 
മിവാം ബുഭിഃ 
173. യസ്യ ചേച്ഛാത്വനിച്ഛാസ്യാത്ജ്ഞ സ്യ കര്‍മ്മണി 
തിഷ്ഠതഃ 
ന തസ്യ ലിപ്യതേ പ്രജ്ഞാ പത്മ പ്രത 
മിവാം ബുദിഃ 
174. യദിതേനേന്ദ്രിയാര്‍ത്ഥശ്രീ സ്പന്ദതേ 
ഹൃദി വൈദ്വിജ 


തദാ വിജ്ഞാത വിജേഞയാ സമുത്തീര്‍ണ്ണോ 
ഭവാര്‍ണ്ണവാത്‌ 
ണ 


175. ഉച്ചൈഃ പദായ പരയാ പ്രജ്ഞയാ 1 
വാസനാ ഗണാത്‌ 


താവത്‌ സ്ഥിരിയംപ്രോക്താ തന്നാശേനാ 
ശമാപ്നുയാത്‌ 


അതുകൊണ്ട്‌ നിദാഘ, തത്വജ്ഞാനിയായ നീ പ്രാപ 
ഞ്ചിക വ്യവഹാരങ്ങളില്‍ ഏതെല്ലാം നഷ്ടപ്പെടുന്നുവോ അവ 
ആഗ്രഹിക്കരുത്‌. സ്വയം കിട്ടുന്നവ സ്വീകരിക്കാം. പ്രാപ്ത 
ങ്ങളായ ഭോഗങ്ങള്‍ യഥാവിധി സ്വീകരിക്കാം. അപ്രാപ്യങ്ങള്‍ 
ആഗ്രഹിക്കാതിരിക്കുക. ഇതാണ്‌ പണ്ഡിത ലക്ഷണം 
സദസത്തുക്കള്‍ക്കു മധ്യേ നിലകൊളളുന്ന ശുദ്ധപദത്തെപ്പറ്റി 
അറിവുനേടി അത്‌ അവലംബിക്കുക. ബാഹ്യാഭന്തരദൃശ്യ 
ങ്ങള്‍ തൃജിക്കുയോ ഗ്രഹിക്കാതിരിക്കുകയോ ചെയ്യുക. 
വെളളത്തിലെ താമര അതുമായി ബന്ധപ്പെടുന്നില്ല. അതു 
പോലെ ഇച്ഛാനിച്ഛകള്‍ സമാനമായി കരുതി ജീവിക്കുക. 
ജ്ഞാനികള്‍ കര്‍മ്മത്തില്‍ ലിപ്തരായിരുന്നില്ല. ബുദ്ധിയെ 
അതില്‍ ലിപ്തമാക്കില്ല. ഹൃദയത്തില്‍ ഇന്ദ്രിയ വിഫലങ്ങള്‍ 
സ്പന്ദിക്കുന്നില്ലെങ്കില്‍ അറിയേണ്ടകാര്യങ്ങളറിഞ്ഞ്‌ സംസാര 
സാഗരം തരണം ചെയ്യുക. ഭോഗവിഷയങ്ങളാകുന്ന പൂക്ക 
ളുടെ ഗന്ധം എടുത്തു കഴഞ്ഞതിനുശേഷം അതില്‍ നിന്നും 
ചിത്തവൃത്തിയെ മാറ്റി വിട്ടാല്‍ ഉയര്‍ന്ന പദം ലഭിക്കാന്‍ 
കഴിയും. 


176. സംസാരാംബുനിധാമസ്മിന്‍ വാസനാം 
ബുപരപ്ലതേ 
യേ പ്രജ്ഞാ നാമമാരുഡ്ദാസ്തേ തീര്‍ണ്ണാഃ 
പണ്ഡിതാഃപരേ 
177. നത്യജന്തി ന വാഞ്ഛന്തി വ്യവഹാരം ജഗദ്ഗതം 
സര്‍വമേവാനുവര്‍ത്തന്തേ പരാവര വിദോജനാഃ 


178. അനന്തസ്യാത്മ തത്വമസ്യ സത്താ 
സാമാന്യ രൂപിണഃ 


ചിര്രശ്ചതോന്മുഖത്വം തത്തത്‌ 
സങ്കല്പാങ്കുരം വിദുഃ 


179. ലേശതഃ പ്രാപ്തസത്താക സ ഏവ ഖനതാം 
ശനൈഃ 


യാതി ചിത്തത്വമാപുര്യ ദൃഡ്മാ 
ജാഡ്യായ മേഘവത്‌ 


180. ഭാവയന്തി ചിതിശ്ശ്മൈത്യം 
വൃതിരിക്ത മിവാത്മനഃ 


സങ്കല്പതാ മിവായാതി ബീജമങ്കുരതാമിവ 
181. സങ്കല്പനം ഹി സങ്കല്പ സ്വയമേവ പ്രജായതേ 


വര്‍ദ്ധതേ സ്വയമേവാശു ദുഃഖായ ന 
സുഖായ തത്‌ 


സംസാരമാകുന്ന സാഗരം ഭോഗേച്ഛ ജല പരിപ്ലതമാണ്‌. 
പ്രജ്ഞയാകുന്ന തോണിയില്‍ കയറിയ പണ്ഡിതന്മാര്‍ ഈ 
സാഗരം തരണം ചെയ്തു. ്രപഞ്ചത്തെപ്പറ്റി അറിഞ്ഞവര്‍ 
പ്രാപഞ്ചിക വ്യവഹാരങ്ങളില്‍ ആഗ്രഹം പ്രകടിപ്പിക്കുകയോ 


I 


അവ കൈ വിടുകയോ ചെയ്യുന്നില്ല. അവര്‍ സകലതിനും 
അനാസക്തരായിരിക്കും സങ്കല്പത്തിന്റെ അങ്കുരം ആത്മ 
തത്വചൈതന്യത്തിന്റെ വിഷയാഭിമുഖമായ പ്രയാണമാണ്‌. 
കാരണം സങ്കല്പം ക്രമേണ ദൃഡഃമായിത്തീരുന്നു. അപ്പോള്‍ 
അവയാല്‍ മറയ്ക്കപ്പെട്ടു ജഡത്വം പ്രാപിക്കുന്ന ബീജം അങ്കു 
രാവസ്ഥയിലെത്തുന്നു; ചേതന വിഷയങ്ങളില്‍ നിന്നുംഭിന്ന 
മെന്നു കരുതി സങ്കല്പ രൂപത്തില്‍ നിലകൊളളുന്നു. 
സങ്കല്പത്തില്‍ അതിന്റെ പ്രവര്‍ത്തനം സുഖ്രപദമല്ല; ദുഃഖം 
നല്‍കുന്നതാണ്‌. 


182. മാ സങ്കല്പയ സങ്കല്പം മാ ഭാവം 
ഭാവയ സ്ഥിത 


സങ്കലപനാശേന യതോ ന ഭൂയോനനു ഗച്ഛതി 


183. ഭാവനാ ഭാവമാത്രേണ സങ്കല്പഃ 
ക്ഷീയതേ സ്വയം 


സങ്കല്പേനൈവ സങ്കല്പം 
മനസൈവ മനോമുനേ 


184. ഛിത്വാ സ്വാത്മനിതിഷു ത്വം കിമേതാ 
വതി ദുഷ്കരം 

യഥൈവേദം നഭഃ ശൂന്യ ജഗത്‌ ശൂന്യം 
തഥൈവ ഹി 


185. തബുല്യസ്യയ യഥാ ചര്‍മ്മ യഥാ താമ്രസ്യ കാളിമാ 
നശ്യതി ക്രിയയാ വിപ്ര പുരുഷസ്യ തഥാ മലം 
186. ജീവസ്യ തണ്ഡല സ്യേവ മലം സഹജമപ്യലം 


നശ്യത്യേവ ന സന്ദേഹസ്തസ്മാ 
ദുര്യോഗവാന്‍ ഭവേത്‌ 


അതിനാല്‍ ചിത്തത്തിലുണ്ടാകുന്ന സങ്കല്പ ക്രിയയെ 
തടയുക. ഒരു പക്ഷേ സങ്കല്പം ഉണ്ടായാലും അതില്‍ 
പദാര്‍ത്ഥ ഭാവന അരുത്‌. കാരണം സങ്കല്പം നശിപ്പിക്കു 
വാന്‍ ഉറച്ചവര്‍ അതിനെ ക്രിയാത്മകമാക്കുവാന്‍ അനു 
വദിക്കുകയില്ല. ഭാവന നശിച്ചാല്‍ സങ്കല്പവും നശിക്കും. 
മനസ്സുകൊണ്ട്‌ മനസ്സിനെ ജയിക്കുക. സങ്കല്പത്താല്‍ 
സങ്കല്പത്തെ ജയിക്കുക. ഇങ്ങനെ ആത്മസ്വരൂപത്തില്‍ 
സ്ഥിതിചെയ്യാന്‍ ശ്രമിക്കുക. ആകാശമെന്നോണം ഈ പ്രപ 
ഞ്ചവും ശുന്യമാകുന്നു. ചെമ്പിന്റെ ക്ലാവും നെല്ലിന്റെ ഉമിയും 
ശ്രമിച്ചാല്‍ മാറ്റാന്‍ കഴിയുന്നതുപോലെ മനുഷ്യന്റെ മാലിന്യ 
ദോഷങ്ങള്‍ ക്രിയകൊണ്ട്‌ അകറ്റാന്‍ കഴിയും. സംശയിക്കാ 
നില്ല. അതിനാല്‍ സദാ യത്ന പരനാകുക. 


ആറാമധ്യായം 
1. അന്തരസ്ഥാം പരിതൃജ്യ ഭാവ്രശിം ഭാവനാമയിം 


യോ സി.സോ സി. ജഗത്യസ്മിന്‍ 
ലീലയാ വിഹരാനഘ 


2. സര്‍വത്രാഹ മകര്‍ത്തേതി ദൃഡ 
ഭാവനയാസ്മയാ 


പരമാമൃതനാമ്നീ സാ സമതൈ വാ വ ശിഷ്യതേ 


3. ചഖേദോല്ലാസ വിലാസേഷു സ്വാത്മ 
കര്‍ത്തൃത യൈകയാ 


സ്വസങ്കല്പേ ക്ഷയം യാതേ സമതൈ വാ 
വ ശിഷ്യതേ 


4. സമതാ സര്‍വഭാവേഷു യാ സന 
സത്യ പരാസ്ഥിതിഃ 


തസ്യാമനസ്ഥിതം ചിത്തം ന ഭൂയോ 
ജന്മഭാഗ്‌ ഭവേത്‌ 


5. അഥവാ സര്‍വ കര്‍ത്തൃത്വ മകര്‍ത്തൃത്വം 
ചവൈ മുനേ 


സര്‍വം ത്യക്ത്വാ മനഃ പീത്വായോ സി 
സോ സി സ്ഥിരോഭവ 


6. ശേഷസ്ഥിര സമാധാനോ യേന ത്യജസി 
തത്‌ തൃജ 
ചിന്മനഃ കലനാകാരം പ്രകാശ തിമിരാ ദികം 
7. വാസനാം വാസിതാരം ച പ്രശാന്ത ധീഃ 


8. ഹൃദയാത്‌ സംപരിത്യജ്യ 
സര്‍വവാസന പംക്തയഃ 


യസ്തിഷ്ഠതി ഗതവ്യഗ്രഃ സമുക്തഃ പരമേശ്വരഃ 


9. ദൃഷ്ടാ ശ്രഷ്ടവ്യമഖിലം ശ്രാന്തം 
ഭ്രാന്ത്യാ ദിശോദശ 


യുക്ത്യാ വൈ ചരതോ ജ്ഞസ്യ 
സംസാരോ ദിശോദശ 


യുക്ത്യാ വ ചരതോ ജ്ഞസ്യ സംസാരോ 
ഗോഷ്പ ദാകൃതിഃ 


10. സബാഹ്യാഭ്യന്തരേ ദേഹേ ഹൃധ ഈര്‍ധ്വം 
ച ഭിക്ഷു ച 


ഇത ആത്മാ തതോ പ്യാ ത്മനാ സ്ത്യനാത്മ 
മയം ജഗത്‌. 


ഹേ അനഘ, അന്തരാവസ്ഥ, ഭാവനാസമ്പത്ത്‌ ഇവ 
കൈവിട്ട്‌ തന്റെ യഥാര്‍ത്ഥ രൂപത്തില്‍ പ്രപഞ്ചത്തില്‍ യാത്ര 
തുടരുക. സര്‍വത്ര അകര്‍ത്താവാകുക. ഇങ്ങനെയായാല്‍ 
അമൃതാത്മകമായ സമത നേടാം. ഖേദം, ഉല്ലാസം, വിലാസം, 
ഇവ മനുഷ്യ നിര്‍മ്മിതമാണ്‌. ഇതു മനസ്സിലാക്കിയാല്‍ 
സമതയേ അവശേഷിക്കുകയുളളൂു. സമതയുടെ യഥാര്‍ത്ഥാ 
വസ്ഥ ഗ്രഹിച്ച്‌ കഴിഞ്ഞാല്‍ ജനമരണകാരണം തന്നെ 
അവസാനിക്കുന്നു. കര്‍ത്തവ്യാ കര്‍ത്തവ്യങ്ങള്‍ ത്യജിച്ച്‌ 
മനസ്സ്‌ പഠിച്ച്‌ യഥാര്‍ത്ഥരൂപത്തില്‍ നിലകൊളളുക. 
അവസാനം സകലതും കൈവിട്ട്‌ സമാധിസ്ഥനാകുക. 
ചേതന തന്നെയാണ്‌ പ്രകാശസ്വരൂപം. അതുതന്നെ അന്ധ 
കാരമായിത്തീരുന്നതും. കാരണം, മാനസിക സങ്കല്പം 
വഹിക്കുന്നത്‌ അതാണ്‌. അതിനാല്‍ ഭോഗേച്ഛക്ക്‌ കാരണമായ 
വസ്തുതകള്‍ സമൂലം തൃജിച്ച്‌ ആകാശത്തെപ്പോലെ 
സ്വച്ഛവും ശാന്തവുമായ ചിത്തത്തോടെ കഴിയുക. 
ഹൃദയപൂര്‍വം സകല ഭോഗേച്ഛകളും ത്യജിച്ച്‌ മനസ്സില്‍ 


ല്‍ 


വ്യാകുലതയ്ക്കിടകൊടുക്കാതെ കഴിയുക. അങ്ങനെയുളള 
വനാണ്‌ മുക്തന്‍. പത്തു ദിക്കുകളിലും ചുറ്റിക്കറങ്ങി അവന്‍ 
കാണേണ്ടതു കാണാന്‍ശക്തനായി തീര്‍ന്നു. ശരീരത്തിനക 
ത്തും പുറത്തും താഴെയും മുകളിലും സര്‍വത്ര ആത്മാവ്‌ 
നിറഞ്ഞിരിക്കുന്നുണ്ട്‌. അതിന്‌ ഈ വിശ്വം ഒരിക്കലും 
അനാത്മമയമാകുന്നില്ല. എങ്കിലും പ്രയത്നിച്ച്‌ സദാചാര 
നിരതനായി കഴിയുന്ന ജ്ഞാനികള്‍ സംസാര സാഗരം 
തരണം ചെയ്യാന്‍ ക്ഷണത്തില്‍ യോഗ്യരായിഭവിക്കുന്നു. 


1. ന തദസ്തതി ന യ താഹം ന തദസ്തി 
ന തന്മയം 
കിമന്യദഭി വാഞ്ഛാമി സര്‍വം സച്ചിന്മയം തതം 
12. സമസ്തം ഖലിദം ബ്രഹ്മസര്‍വമാത്മേ ദ മാതതം 
അഹമന്യ ഇദം ചാനൃദിതി ശ്രാന്തിം തൃജാനഘ 


13. തത്രേബഹ്മ ഘനേ നിത്യേസംഭവന്തി 
ന കല്പിതാ 


ന ശോകോ സ്തി നമോ ഹോ സ്തിന 
ജരാസ്തി ന ജന്മ വാ 


14. യദസ്തി ഹ ത ദേവാസ്തി വിജ്വരോ ഭവ സര്‍വദാ 


യഥാ പ്രാപ്താനുഭവതഃസര്‍വ്രതാനഭി 
വാഞ്ഛനാത്‌ 


15. ത്യാഗാദ്ദാന പരിത്യാഗീ വിജ്വരോ ഭവ സര്‍വദാ 
യസ്്യേ ദം ജന്മ പാശ്ചാത്യം തമാശ്വേവ മഹാമതേ 

16. വിശന്തി വിദ്യാ വിമലാ മുക്താ വേണു 
മിവോത്തമം 
വിരക്തമനസാം സമ്യക്സ്വപസംഗാ ദു ദാഹൃദം 

17. ശഭഷ്ടദര്‍ശന ദൃശ്യാനി ത്യക്ത്വാ 

വാസനയാ സഹ 
ദര്‍ശ്രപത്യയാ ഭാസ മാത്മാനം സമുപാസ്മ ഹേ 


19. ദയോര്‍മധ്യഗതം നിതൃമസ്തി നാസ്തീതി 
പക്ഷയോഃ 


പ്രകാശനം പ്രകാശാനാമാത്മാനം 
സമപാസ്മപോ 


20. സംത്യജ്യ ഹൃദ്ഗുഹേശാനം ദേവമന്യം 
പ്രയാന്തി യേ 


തേ രത്നാമഭിവാഞ്ഛന്തിത്യക്തഹസ്ത 
സ്ഥ കൌസ്തുഭഃ 

21. ഉത്ഥിതാനുത്ഥിതാ ന്യേതാനിന്ദ്രിയാരീന്‍ 
പുനഃപുനഃ 

ഹന്യാത്‌ വിവേക ദണ്ഡേന വലജ്ജേണേവ 
ഹരിര്‍ ഗിരീന്‍ 


നിദാഘ, “ഞാന്‍ അന്യനാണെന്ന തെറ്റിദ്ധാരണഅ 
കൈവെടിയണം. ഞാനില്ലാത്ത സ്ഥലമില്ല. ആത്മസമയമ 
ലാത്ത വസ്തുവുമില്ല. ഇതെല്ലാം സത്തും ചിന്മയവുമാണെ 
൨ ൨ ൨ 
ങ്കില്‍ പിന്നെ ഞാന്‍ എന്തിനെ ആഗ്രഹിക്കണം? ഇതെല്ലാം 


ആത്മാവാണ്‌. ഇത്‌ ബഹ്മം തന്നെഇതിനു ശോകമോ പ 
മോ ജരയോ ജന്മമോ ഒന്നും തന്നെയില്ല. നിത്യനും സച്ചിദാന 
ന്ദഘനനുമായ ഈ പരമേശ്വരനില്‍ കല്പനാമയമായ ഭാവ 
ങ്ങള്‍ക്ക്‌ സാധ്യതയില്ല. ആത്മ തത്വത്തില്‍ ലയിച്ചതാണെല്ലാം. 
അതിനാല്‍ ഒന്നും ആശിക്കാതെ, എളുപ്പത്തില്‍ കൈവരുന്നത്‌ 
അനുഭവിക്കുക. ത്യാജ്യ ഗ്രാഹൃ ചിന്ത കൂടാതെ വികാര 
രഹിതനായിരിക്കുക. ഇനി ജന്മമെടുക്കേണ്ട അവസ്ഥയു 
ളളവനില്‍ ശ്രേഷ്ടജാതിയില്‍ പെട്ട മുത്തിലെന്നപോലെ 
സ്വച്ഛമായ വിദയ പ്രവേശിക്കുന്നു. ശ്രഷ്ടാവിന്‌ ദൃസ്യം മുഖേന 
ലഭിക്കുന്ന സുഖാനുഭൂതി ആത്മത്വത്താല്‍ ഉണ്ടായ സ്പന്ദനം 
തന്നെയാണെന്നും അതിനെ നല്ലതുപോലെ ഉപാസിക്കുന്നു 
വെന്നും വൈരാഗ്യ ചിത്തന്മാര്‍ സ്വന്തം അനുഭൂതിയാല്‍ 


vo 9 


വൃക്തമാക്കിയിട്ടുണ്ട്‌. “ഉണ്ട്‌” “ഇല്ല” എന്നിവര്‍ക്ക്‌ രണ്ടിനും 
മധ്യേ സ്ഥിതിചെയ്യുന്നതും എല്ലാ (പകാശങ്ങളാക്കും 
പ്രകാശവുമായ ആത്മാവിന്റെ ഉപാസകന്മാരാണ്‌ നമ്മള്‍. 
ആത്മാവ്‌ നമ്മുടെ ഹൃദയത്തില്‍ മഹേശ്വരനെന്ന നിലയില്‍ 
വസിക്കുന്നു. ആ ശാശ്വതാത്മാവിനെ കൈവിട്ട്‌ അന്യവസ്തു 
ക്കള്‍ക്ക്‌ പ്രയത്നിക്കുന്നവര്‍ കൈയിലിരിക്കുന്ന കാസ്തുഭ 
രത്നം വിട്ട്‌ മറ്റു രത്നം അന്വേഷിക്കുന്നവരാണ്‌. പ്രബല 
ങ്ങളോ ബലഹീനങ്ങളോ ആകട്ടെ. ഇന്ദ്രിയങ്ങളാകുന്ന 
ശത്രുക്കളെ വിവേകമാകുന്ന വടികൊണ്ടടിച്ച്‌ നിയന്ത്രണം 
ഇന്ദ്രന്‍ തന്റെ വ്രജായുധത്താല്‍ മഹാപര്‍വതങ്ങളെ വെട്ടി 
വീഴ്ത്തിയതുപോലെ വിവേക ബുദ്ധിയാല്‍ ഇന്ദ്രിയങ്ങ 
ളാകുന്ന ശത്രുക്കളെ വിവകമാകുന്ന വടികൊണ്ടടിച്ച്‌ 
നിന്ത്രിക്കണം ഇന്ദ്രന്‍ തന്റെ വ്രജായുധത്താല്‍ മഹാപര്‍വ 
തങ്ങളെ വെട്ടി വീഴ്ത്തിയതുപോലെ വിവേക ബുദ്ധിയാല്‍ 
ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ഉയരാന്‍ ഇടകൊടുക്കാ 
തിരിക്കുക. 


22. സംസാര രാത്രി ദുഃസ്വപ്നേ ശുന്യേ 
ദേഹമയേ ശമേ 


സര്‍വമേവാ പവിത്രം തത്‌ ദൃഷ്ടം 
സംസൃതി വിത്രമം 


23. അജ്ഞാനോപഹതോ ബാലേ യാവനേ 
വനിതാ ഹതഃ 


ശേഷേകളത്ര ചിന്താര്‍ത്തഃ കി കരോതി നരാധമഃ 


24. സതോ സത്താസ്ഥിതാ മുര്‍ധ്നി ദുഃഖാനി കി 
മേകം സംശയാ മൃഹം 


25. യേഷാം നിമേഷണോന്‍മ്വേഷന 
ജഗതഃട്രളയോദയന 


താദൃശാ പുരുഷായാന്തി മാദൃശാം 


ഗണനൈവ കാ 


ഈ സുന്ദര ശരീരം സംസാരമാകുന്ന രാത്രിയില്‍ 
കാണുന്ന ദുഃസ്വപ്നം പോലെയാണ്‌. അതിന്റെ ഗതി അപവി 
ത്രമാകുന്നു. ബാല്യത്തില്‍ അജ്ഞാനാഗതന്‍; യാവൃനത്തില്‍ 
സ്ത്രീവിഷയ ചിന്തകള്‍, അന്ത്യകാലത്ത്‌ ഭാര്യാ പുര്രാദികളെ 
സംബന്ധിച്ച ചിന്ത ഇങ്ങനെയുള്ള നരാധമന്‍ ആത്മോന്ന 
തിക്ക്‌ എന്തുചെയ്യാന്‍ കഴിയും? സത്തിന്റെ മേല്‍ അസ 


P 


ത്തിന്റെ വിജയവും സനന്ദര്യത്തിന്റെമേല്‍ വൈരുപ്യത്തിന്റെ 
വിജയവും സുഖത്തിന്റെ മേല്‍ ദുഃഖത്തിന്റെ വിജയവും 
നടക്കുന്ന അവസ്ഥയില്‍ താന്‍ ഏതിനെ ശരണം 
പ്രാപിക്കണം? ആരുടെ നിവേഷോന്മേഷത്താലോണോ 
സംസാരത്തിലെ സൃഷ്ടി സ്ഥിതി ലയാദികള്‍ നടക്കുന്നത്‌ 
ആ പുരുഷന്‍ പോലും കാലത്താല്‍ കബളീകൃതമാകുമ്പോള്‍ 
എന്നെപ്പോലുള്ള നിസ്സാരന്മാരുടെ അവസ്ഥ എന്താകും? 


26. സംസാര ഏവ ദുഃഖാനാം സീമാന്ത 
ഇതി കഥ്യതേ 


തന്മധ്യേ പതിതേ ദേഹേ സുഖ 
മാസ്വാദ്യതേ കഥം? 


27. പ്രബുദ്ധോ സ്മി പ്രബുദ്ധോ സ്മി 
ദുഷ്ടശ്ചോരോയമാത്മനാ 


മനോ നാമ നിഹസമ്യേനം മനസാ 
സ്മി ചിരം ഹൃതഃ 


28. മാഖേദം ദജ ഹേയേഷുനോപാദേയ പരോ ഭവ 


ഹേയാ ദേയദൃശന ര്യക്ത്വാ ശേഷസ്ഥേഃ 
സു സ്ഥിരോഭവ 


29. നിരാശതാ നിര്‍ഭയതാ നിതൃതാ മസതാ ജ്ഞതാ 


നിരീഹതാ നിഷ്ക്രിയതാ സയമ്യതാ 
നിര്‍വികലപതാ 


30. ധൃതിര്‍മൈത്രീ മനസ്തുഷ്ടിര്‍ മൃദുതാ 
മൃദു ഭാഷിതാ 


ഹേയോ പാദേയ നിര്‍ന്മുക്തേ ജേഞ 
തിഷ്ഠന്ത്യ പവാസനം 


31. ഗൃഹീത തൃഷ്ണാ ശബരീ വാസനാ ജാലമതതം 
സംസാര വാരി ്രസൃതം ചിന്താ തന്തുഭിരാ തതം 


32. അനയാ തീഷ്ണയാ താത ഛിന്ധി ബുദ്ധി 
ശലാകയാ 


വാത്യ യേവാംബുദം ജാലം ഛിത്വാ തിഷ്ഠ 
തതേ പദേ 


അങ്ങേ അനത്തെ ദുഃഖമെന്ന്‌ കരുതപ്പെടുന്ന ഈ പ്രഞ്ച 
ത്തില്‍ കുടുങ്ങുന്ന ദേഹം എങ്ങനെ സുഖം ആസ്വദിക്കാ 
നാണ്‌? ആത്മാവിനെ മോഷ്ടിച്ച കളളന്‍ എന്റെ ഈ ദുഷിച്ച 
ചിത്തം തന്നെ. ഇത്‌ എപ്പോഴാണ്‌ എന്നെ മോഷ്ടിച്ചതെന്ന 
റിഞ്ഞുകൂടാ. എന്നാല്‍ ഇപ്പോള്‍ എനിക്ക വ്യക്തമായി. അതി 
നാല്‍ ഞാന്‍ അതിനെ തകര്‍ക്കും? ഹേയപദാര്‍ത്ഥങ്ങള്‍ക്കു 
വേണ്ടി ദുഃഖിക്കുന്നതില്‍ എന്താണര്‍ത്ഥം? അതുപോലെ 
ഉപാദേയ വസ്തുക്കളില്‍ ആസക്തി ഉണ്ടാകുന്നതു വെറു 
തെയാണ്‌. അതിനാല്‍ ഹേയം ഉപാദേയം എന്നിവയുടെ 
ഭേദബുദ്ധി വെടിഞ്ഞ്‌ മറ്റുളളവയില്‍ ഉറച്ചിരിക്കണം. 
എന്തെന്നാല്‍ ജ്ഞാനിയില്‍ നിത്യത, അഭിജ്ഞത, സമത, 
നിഷ്ക്രിയത്വം നിഷ്കാമഭാവന സാംസ്ക്കാരിക വിഷയ 
ങ്ങളില്‍ വിരക്തി നിര്‍വികല്‍പ്ത്വം സൌമ്യത, മാര്‍ദ്ദവം, ധൃതി 
മൈത്രി സന്തോഷം, സരളഭാഷണം എന്നീ ഗുണങ്ങള്‍ 


നിറഞ്ഞിരിക്കും. തൃഷ്ണയാകുന്ന കാട്ടാളത്തി ഭോഗവാസന 
യാകുന്ന വല വിരിച്ചിരിക്കുന്നു. നീ അതില്‍ അകപ്പെട്ടു. 
മരീചികാത്മകമായ ഈ ജലം ചിത്തമാകുന്ന കിരണങ്ങളാല്‍ 
സര്‍വത്ര വ്യാപ്തമാണ്‌. കുഞ്ഞേ, ഈ മായയെ ജ്ഞാന 
മാകുന്ന കൂര്‍ത്ത ശരത്താല്‍ കൊടുങ്കാറ്റ്‌ മേഘങ്ങളെയെന്ന 
പോലെ തകര്‍ത്ത്‌ തന്റെ യഥാര്‍ത്ഥ രൂപത്തില്‍ ഉറച്ച്‌ നില 


കൊളളുക. 


33. മനസൈവ മനഃശ്ഛിത്വാ കുഠാരേണേവ പാദപം 
പദം പാവനമാസാദ്യ സദ്യ ഏവ സ്ഥിരോ ഭവ 


34. തിഷ്ഠന്‍ ഗച്ഛന്‍ സ്വപന്‍ ജാഗ്രന്‍ നിവസന്നുത്‌ 
പതന്‍ പതന്‍ 


അസദേവേദമിശ്യന്തം നിശ്ചിത്യാസ്ഥാം 
പരിതൃത്ധ 


35. ദൃശ്യമാശ്രയസീദം ചേത്തത്‌ സച്ചിത്തോ 
സിമോക്ഷവാന്‍ 


36. നാഹം നേദമിതി ധ്യായന്‍ തിഷ്ഠ ത്വമചലാചല 


ആത്മനോ ജഹതശ്ചാന്തര്‍ ദൃഷ്ടദൃശ്യ 
ദശാന്തരേ 


37. ദര്‍ശനാഖ്യം സ്വമാത്മാനം സര്‍വദാ ഭാവയന്‍ ഭവ 


സ്വാദൃസ്വാദക സംതൃക്തം സ്വാദ്യ 
സ്വാദക മധൃയഗം 


മരത്തിന്റെ കഷണം ഘടിപ്പിച്ച കോടാലികൊണ്ട്‌ മരത്തെ 
വെട്ടി വീഴ്ത്തുന്നതുപോലെ മനസ്സുകൊണ്ട്‌ തന്നെ മന 
സ്റിനെ ഛേദിച്ച്‌ സുസ്ഥിരനായിരിക്കുക. ഇരിക്കുമ്പോഴും 
എഴുന്നേല്‍ക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും 
എന്നല്ല എല്ലാ അവസ്ഥകളിലും എല്ലാം അസ്രദൂപമെന്ന്‌ 
കരുതി ദൃശ്യവസ്തുക്കളോടുളള ആസ്ഥ കൈവിടുക. 
കാരണം, ദൃശ്യം കൊണ്ടുതന്നെ ചിത്തത്തിന്റെ ബന്ധനത്തില്‍ 
അകപ്പെടുന്നു. ദൃശ്യള്‍ കൈവെടിഞ്ഞാല്‍ ചിത്ത ശൂന്യത 
കൊണ്ട്‌ നീ മോക്ഷ പ്രാപ്തിക്കധികാരിയാകുന്നു. “ലോകവു 
മില്ല, ഞാനുമില്ല എന്ന ഭാവനയോടെ പര്‍വതം പോലെ 
അചഞ്ചലനാവുക. ആത്മാവിനും വിശ്വത്തിനും മധ്യത്തിലും 
ദൃശ്യത്തിന്റെ മധ്യത്തിലും സ്വയം ദര്‍ശനമാകുന്ന ആത്മാ 
വുണ്ടെന്ന്‌ കരുതുക. സ്വാദുളള പദാര്‍ത്ഥം. അത്‌ ആസ്വദിക്കു 
ന്നവന്‍ രണ്ടിനും മധ്യേയുളള അവസ്ഥയോടെ കേവലം 
സ്വാദിനെ മാത്രം ചിന്തിച്ചു പരമാത്മാവില്‍ ലയിക്കാന്‍ 
താല്പര്യം വഹിക്കുക. 


38. സ്വദഗം കേവലം ധ്യായന്‍ പരമാത്മമയോ ഭവ 


അവലംബ്യ നിരാലംബം മധ്യേ മധ്യേ 
സ്ഥിരോ ഭവ 


39. രജ്ജു ബദ്ധാ വിമുച്യന്തേ തൃഷ്ണാ 
ബദ്ധാ ന കേനചിത്‌ 


തസ്മാന്നിദാഘു തൃഷ്ണാം ത്വം ത്യജ 
സങ്കല്പ വര്‍ജനാത്‌ 


കേവലം സ്വാദഗം ധ്യാനിച്ചുകൊണ്ട്‌ പരമാത്മപരമാ 
വുക. നിരാലംബത്തെ അവലംബിച്ച്‌ മധ്യത്തില്‍ സ്ഥിരനാ 
വുക. കയറുകൊണ്ട്‌ കെട്ടപ്പെട്ടവന്‍ മോചിക്കപ്പെടുന്നു. 
എന്നാല്‍ തൃഷ്ണാബദ്ധന്മാര്‍ മോചിക്കപ്പെടുന്നില്ല. അതിനാല്‍ 
നീ നിദാഘ തൃഷ്ണ കൈവിട്ട്‌ സങ്കല്പങ്ങളെ വെടിഞ്ഞ്‌ 
മുക്തനാകുക. 


40. ഏതാമഹം ഭാവമയീ മപുണ്യാം 
ഛിത്വാ നഹം ഭാവ ശലാകയൈവ 
സ്വഭാവജാം ഭവ്യ ഭവാന്ത ഭൂമ 
ഭവ പ്രശാന്താ ഖില ഭൂത ഭീതിഃ 
41. അഹമേഷാം പദാര്‍ത്ഥാനാ മേതേ ചമമ ജീവിതം 


നാഹ മേഭിര്‍ വിനാ കിഞ്ചിന്നവയൈതേ 
വിനാ കില 


42. ഇതൃന്തര്‍ നിശ്ചയം തൃക്ത്വാ വിചാര്യ 
മനസാ സഹ 


നാഹം പദാര്‍ത്ഥ സ്യ ന മേ പദാര്‍ത്ഥ 
ഇതി ഭാവിതേ 


43. അന്തഃശീതലയാ ബുധ്യാ കുര്‍വതോ ലീല 
യാ ക്രിയാ 


യോ നുനം വാസനാത്യാഗോ ധ്യേയോ ബ്രഹ്മന്‍ 
പ്രകീര്‍ത്തിത 


തൃഷ്ണ അഹങ്കാരയുക്തവും സങ്കല്പമയവുമാണ്‌. 
ഈ തൃഷ്ണ ശഛേദിക്കാനുളള മഹാസ്ത്രം അഹം ഭാവരാ 
ഹിത്യമാണ്‌. ജനനമരണ ഭീഷണിയില്‍ സകല ജീവികളും 
മുഴുകുന്നു. ഈ ലോകത്തില്‍ നിന്നും നിര്‍ഭയനായി പരമാർ 
ത്ഥ ലോകത്തില്‍ സഞ്ചരിക്കുക, ശാന്തനായി ചിന്തിച്ച്‌ 
ഭോഗേച്ഛ വെടിയുക. ഈ പദാര്‍ത്ഥം എന്റെതല്ല; എനിക്ക്‌ 
ഈ പദാര്‍ത്ഥങ്ങളുമായി ബന്ധമില്ല എന്ന ഭാവനയോടെ 
നിരാലംബാവസ്ഥയില്‍ സ്ഥിതി ചെയ്യണം. 


44. സര്‍വം സമതയാ ബുധ്യാ യഃകൃത്വാ 
വാസനാക്ഷയം 


ജഹാതി നിര്‍മ്മമോ ദേഹം നയോ സന 
വാസനാക്ഷയഃ 


45. അഹങ്കാരമയീം തൃക്ത്വാ വാസനാം 


ലീലയൈവ യഃ 

തിഷഠതിധ്യേയ സംത്യാഗീ സജീവ 
ന്മുക്ത ഉച്യതേ 
46. നിര്‍മ്മൂലം കലനാംതൃക്ത്വാ വാസനാം 


യഃ ശമം ഗതഃ 


ജേഞയം ത്യാഗമിമം വിദ്ധി മുക്തം 
തം ബ്രാഹ്മണോത്തമ 
47. ദാവേത ബ്രഹ്മ താം യാതന ദ്വാവേ ത 
വിഗത ജ്വര 


ആപത്ത്സു യഥാകാലം സുഖദുഃഖേ ഷ്വ 
നാരതന 


K 


ശാന്തത മുനീശ്വര 


സ്നായസ യോഗിനാന ദാന്തന വിദ്ധി 


48. ഈപ്സിതാ നീപ്സിതേ ന സ്തോയസ്യാന്തര്‍ 
വര്‍ത്തി ദൃഷ്ടിഷു 


സുഷുപ്ത വദ്യന്തരതി സ ജീവന്മക്ത ഉച്യതേ 
49. ഹര്‍ഷാമര്‍ഷ ഭയക്രോധാ കാമകാര്‍പ്പണ്യ 
ദൃഷ്ടിഭിഃ 
ന ഹൃഷതി ഗ്ലായതിയഃ പരമാര്‍ശ വിവര്‍ജിതഃ 


50. ബാഹ്യാര്‍ത്ഥ വാസനോദ്‌ ഭൂതാ തൃഷ്ണാ 
ബദ്ധേതി കഥ്യതേ 


സര്‍വാര്‍ത്ഥ വാസനോഭൂത തൃഷ്ണാ മുക്തേതി 
ഭണൃതേ 

51. ഇദമസ്തു മമേ ത്യന്ത മിച്ഛാം 
്രാര്‍ത്ഥനയാന്വിതഃ 


താം തീക്ഷണ ശൃംഖലാം വിദ്ധി ദുഃഖജന്മ 
ഭയ പ്രദാ 


52. താമേതാം സര്‍വഭാവേഷ്ട സത്‌ സ്വസത്സു 
ച സര്‍വദാ 


സംതൃജ്യ പരമോദാരം പദമതി മഹാമനാഃ 


53. ബന്ധാസ്ഥാമഥ മോക്ഷാസ്ഥിര സുഖ 
ദുഃഖ ദശാമപി 


തൃക്ത്വാ സദസദാസാം ത്വം തിഷ്ഠാ ക്ഷുബ്ധ 
മഹാബ്ധിവത്‌ 


സമത്വബേധം കലര്‍ന്ന്‌ ഭോഗേച്ഛയെ സര്‍വഥാ ബലഹീ 
നമാക്കി മമതാ ഹീനനായിത്തീരുന്നവന്‍ ശരീരബന്ധവും 
ത്യജിക്കാം. അതിനാല്‍ ഭേഗേച്ഛ നാശമാണ്‌ പരമകര്‍ത്തവ്യം 
അഹങ്കാരാത്മകവാസന ത്യജിച്ച്‌ ധ്യേയ വസ്തുവിനെയും 
തൃജിക്കുന്നവനാണ്‌ ജീവന്മുക്തന്‍. സങ്കല്പവാസന സമൂലം 
കൈവിടുകയാണ്‌ ശാന്തിപ്രദം. ഗ്രഹ്മജ്ഞാനിക്കേ ആ ത്യാഗം 
സാധ്യമാകൂ. അങ്ങനെയുളള ബ്രഹ്മജ്ഞാനി ശ്രേഷ്ഠനാ 
കുന്നു. അവര്‍ പ്രാഞ്ചിക ദുഃഖന്മുക്തരായി ബ്രഹ്മപദം 
പ്രാപിക്കുന്നു. യോഗികള്‍ ശമദമയുക്തരാകയാല്‍ സുഖദുഃഖ 
ലിപ്തരല്ല, ഇച്ഛാ നിച്ഛാരഹിതനയി സുഷുപ്തനെപോലെ 
പെസരുമാറുന്നവനാണ്‌ ജീവന്മുക്തന്‍. വാസനാരഹിതര്‍ 
കാമക്രോധമോഹഹര്‍ഷ ഭയാദികള്‍ക്ക്‌ അടിമയാകില്ല. 
ബാഹ്യ വിഷയങ്ങള്‍ നല്‍കുന്ന തൃഷ്ണ ബന്ധനം നല്‍കും. 
സര്‍വവാസനാരഹിതമായ തൃഷ്ണമുക്തി പ്രദമാണ്‌. 
ഏതെങ്കിലും കിട്ടണമെന്ന ആഗ്രഹം ദുഃഖരപദമാണ്‌. ഇത്‌ 
ഘോരബന്ധന സ്വരൂപമാണ്‌. സജ്ജനങ്ങള്‍ സദസദ്രൂപ 
ങ്ങളായ പദാര്‍ത്ഥങ്ങളിലുളള ആഗ്രഹം സര്‍വദാ വെടിഞ്ഞ്‌ 
പരമപദം പ്രാപിക്കുന്നു. കുഞ്ഞേ, ബന്ധനത്തിലും മോക്ഷ 
ത്തിലും ഉണ്ടാകുന്ന വിശ്വാസങ്ങള്‍ എല്ലാം തന്നെ സുഖദുഃഖ 
സ്വരൂപങ്ങളാണ്‌. അവയെല്ലാം കൈവിട്ട്‌ പ്രശാന്ത മഹാ 


സമുദ്രം പോലെ നിശ്ചലനും ശാന്തനുമായി തീരണം. 


I 


54. ജായതേ നിശ്ചയഃ സാധോ പുരുഷസ്യ 
ചതുര്‍ വിധഃ 


55. ആപാദമസ്തക മഹം മാതാപിതാപിത്ൃ 
വിനിര്‍മ്മിതഃ 


ഇത്യേകോ നിശ്ചയോ ഗ്രഹ്മന്‍ ബന്ധായാസ 
വിലോകനാത്‌ 


56. അതീതഃ സര്‍വഭാവേഭ്യാ ബാലാഗ്രാ 
ദപ്യഹം തനു 


ഇതി ദ്വിതീയോ മോക്ഷായ നിശ്ചയോ 
ജായതേ സതാം 


57. ജഗജ്വാല പദാര്‍ത്ഥാത്മാ സര്‍വ ഏവാഹ മക്ഷയഃ 


തൃതീയോ നിശ്ചയശ്ചക്തോ മോക്ഷാ 
യൈവദ്വിജോത്തമ 


58. അഹം ജഗദ്വാ സകലം ശൂന്യം വ്യോമ സമം സദാ 


ഏവ മേഷ ചതുര്‍ത്ഥോ പി നിശ്ചയോ മോക്ഷ 
സിദ്ധിദഃ 


59. ഏതേഷാം പ്രഥമഃ പ്രോക്ത സ്തൃഷ്ണയാ 
ബന്ധയോഗ്യയാ 

ശുദ്ധ തൃഷ്ണാസ്ത്രയഃ സ്വച്ഛാ ജീവന്മുക്താ 
വിലാസിനഃ 


60. സര്‍വം ചാപ്ൃഹ മേവതി നിശ്വയോ 
യോ മഹാമതേ 


തമാദായ വിഷാദായ ന ഭൂയോ ജായതേ മതിഃ 


ബ്രഹ്മന്‍, നാലു വിധത്തിലുളള നിശ്ചയങ്ങളാണ്‌ മനുഷ്യ 
നുളളത്‌. 1.“എന്റെ ശരീരം സൃഷ്ടിച്ചത്‌ മാതാപിതാക്കന്മാ 
രാണ്‌” 2. ഞാന്‍ ജഗദാത്മക ഭാവരഹിതനും കേശാഗ്രത്തെ 
ക്കാളും സൂക്ഷ്മകാരവുമായ ആത്മാവാണ്‌. 3. ഞാന്‍ അഖില 
വിശ്വപദാര്‍ത്ഥങ്ങളുടെ ആത്മാവായ സര്‍വസ്വരൂപനും 
അവിനാശിയുമാകുന്നു. 4. ഞാനും ഈ സമ്പൂര്‍ണ്ണ വിശ്വവും 
ആകാശത്തെപ്പോലെ ശൂന്യവുമാണ്‌. രണ്ടാം നിശ്ചയം കൊണ്ട്‌ 
സജ്ജനങ്ങള്‍ മുക്തി പ്രാപിക്കുന്നു. മൂന്നാമത്തെതു കൊണ്ട്‌ 
മുക്തി ലഭിക്കാനിടയാകുന്നു. നാലാം നിശ്ചയവും മോക്ഷ്രപദ 
മാണ്‌. ഒന്നാമത്തെതാകട്ടെ ബന്ധനം നല്‍കുന്ന തൃഷ്ണ 
യോടു കൂടിയതാണ്‌. രണ്ടും മൂന്നും നാലും നിശ്ചയങ്ങളോടു 
കൂടിയവര്‍ ആത്മതത്വ നിരതരായ ജീവന്മുക്തരാണ്‌. എല്ലാം 
താന്‍ തന്നെയാണെന്ന ബോധമുള്ളവര്‍ വിഷാദത്തില്‍ പെടു 
ന്നില്ല. 
61. ശൂന്യം തത്‌ പ്രകൃതിര്‍ മായാ ബ്രഹ്മ 

വിജ്ഞാന മിത്യപി 


ശിവഃപുരുഷ ഈശാനോ നിത്യമാഞ്ചേതി 
കഥ്യതേ 


62. ദ്വൈതാദ്വൈതസമുദ്ഭൂതൈര്‍ ജഗന്നിര്‍മ്മാണ 
ലീലയാ 


പരമാത്മ മയി ശക്തിദ്വൈതൈവം പി്രം ഭതേ 


63. സര്‍വാതീത പദാലംബീ പരിപൂര്‍ണ്ണ കചിന്മയഃ 


നോദ്വേഗീ ന ച തുഷ്ടാത്മാ സംസാരേ 
നാ വസീദതി 


64. പ്രാപ്തകര്‍മ്മകരോ നിത്യം ശ്രതു മിത്ര 
സമാന ദൃക്‌ 


ഈഹിതാ നീ തൈര്‍മുക്തോ ന ശോചതി 
ന കാംക്ഷതി 


65. സര്‍വസ്യാഭിമതം വക്താ ചോദിതഃ 
പേശലോക്തിമാന്‍ 


ആശയജ്ഞ ശ്ച ഭൂതാനാം സംസാരേ 
നാവ സീ ദതി 


66. പൂര്‍വാം ദൃഷ്ടിമവഷ്ടഭ്യധ്യേയ 
ത്യാഗ വിലാസിനീം 


ജീവന്മുക്തയാ സ്വര്‍ഗ്ഗോ ലോക വിഹാര വിജ്വരഃ 


67. അന്തഃസംതയക്ത സര്‍വാശോ വീത രാഗോ 
വിവാസനഃ 


ബഹിഃ സര്‍വേ സമാചാരേ ലോക വിഹര വിജ്വരഃ 
68. ബഹിഃ കൃതിമ സംരംഭോ ഹൃദിസംരംഭ വര്‍ജിതഃ 
കര്‍ത്താ ബഹിരകര്‍ത്താന്തര്‍ ലോക വിഹര 
ശുദ്ധ ധീഃ 
69. തൃക്ത ഹം കൃത്യരാശ്വസ്ത മതി പ രാകാശ 
ശോഭനഃ 


അഗൃഹീത കളങ്കാങ്കേ, ലോകേ വിഹര ശുദ്ധ ധീഃ 


ആത്മാവെന്നു പറയപ്പെടുന്ന ശൂന്യം തന്നെയാണ്‌ 
പ്രകൃതി, മായ, ശിവന്‍ പുരുഷന്‍ ഈശാനന്‍ ബ്രഹ്മജ്ഞാനം 
ഇവയെല്ലാം. പരബ്രഹ്മ സംബദ്ധിയായ അദ്വൈതശക്തി 
തന്നെയാണ്‌ ദ്വൈതമായി കാണപ്പെടുന്നത്‌. അദ്വൈതത്താല്‍ 
പ്രകടമാകുന്ന പദാര്‍ത്ഥങ്ങളാല്‍ വിശ്വസൃഷ്ടിക്കുള്ള മായ 
പ്രവര്‍ദ്ധമാകുന്നു. വിശ്വ പ്രപഞ്ചാന്തര്‍ഗതമായി ആത്മാവ 
സ്ഥിതന്മാരായി സന്തോഷമോ സന്താപമോ കൂടാതെ പരി 
പൂര്‍ണ്ണ ചിന്മയാവസ്ഥയില്‍ ഇരിക്കുന്നവര്‍ പ്രാപഞ്ചിക 
ദുഃഖങ്ങളില്‍ പെടുന്നില്ല. നീ സകല ആശകളും കൈവിട്ട്‌ 
വാസനാ ശൂന്യനും രാഗരഹിതനും താപ രഹിതനുമായി 
എല്ലാ സാംസ്കാരിക കര്‍മ്മങ്ങളും ബാഹൃരൂപത്തില്‍ മാത്രം 
ചെയ്യുക. പുറമെ കോപമുണ്ടായാലും ഉളളില്‍ അത്‌ പാടില്ല. 
ബാഹ്യമായി കര്‍ത്തവാണ്‌ എങ്കിലും ന്തരികമായി അകര്‍ത്താ 
വാകണം. ഇങ്ങനെ ശുദ്ധ ചിത്തനാകുക. എന്തെന്നാല്‍ 
ശ്രതുവിനെയും മിത്രത്തെയും ഒരു പോലെ കരുതുന്നവനും 
നിത്യ പ്രാപ്ത കര്‍മ്മങ്ങള്‍ ചെയ്യുന്നവനും ഇച്ഛാനിച്ഛാ 
വിമുക്തനും ശോക ഹര്‍ഷാദി രഹിതനും പ്രിയ ഭാഷിയും 
പരംഗിത ജ്ഞാനിയുമായിരിക്കുന്നവന്‍ മാത്രം ഈ ലോക 
ത്തില്‍ ദുഃഖത്തിനിരയാകുന്നില്ല. അഹങ്കാര കൈവിട്ട്‌ കളങ്ക 
കാളിമ കലരാത ആകാശം പോലെ നിര്‍മ്മലമായ ഹൃദയ 
ത്തോടെ ശുദ്ധമാനസനായി സ്വച്ഛന്ദം ജീവിക്കുക. 


2 


70. ഉദാരഃ പേശലാ ചാരഃസര്‍വാചാരാനു വ്ൃത്തിമാന്‍ 
അന്തഃസംഗപരിത്യാഗീ ബഹിഃ സംഭാര വാനിവ 


71. അന്തൈര്‍ വൈരാഗ്യമാദായ ബഹിരാകാശോ 
ന്മുഖേ ഹിതഃ 


അയം ബന്ധുരയം നേതി ഗണനാ 
ലഘു ചേതസാം 


72. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം 
ഭാവാഭാവ വിനിര്‍മ്മുക്തം ജരാമരണവര്‍ജിതം 
73. പ്രശാന്തകലനാ രമ്യ നീരാഗം പദമാഗ്രയ 


ഏഷാ ബ്രാഹ്മീസ്ഥിതിഃ സ്വച്ഛാ 
നിഷ്കാമാവിഗതാമയാഃ 


74. ആദായ വിഹരന്നേവം സങ്കടേഷു ന മുഹ്യതി 


വൈരാഗ്യേണാഥ ശാസ്ത്രോണ മഹത്വാദി 
ഗുണൈരപി 


75. യത്‌ സങ്കല്പ വിഹാരാര്‍ത്ഥം 
സ്വയമേവോന്നയന്‍ മനഃ 


വൈരാഗ്യാത്‌ പൂര്‍ണ്ണതാമേതി മനോനാശ 
വശാനുഗം 


76. ആശയാ രക്തതാമേതി ശരദീവ സരോ 
മലം തമേവ 


ഭക്തി വിരസം വ്യാപാരഘം പുനഃ പുനഃ 


77. ദിവസേ ദിവസേ കുര്‍വന്‍ (പ്രാജ്ഞഃ കസ്മാന്ന 
ലജ്ജതേ 


ചിച്ചൈത്യ കലിതോ ബന്ധസ്തന്മുക്ത 
മുക്തി രുച്ൃതേ 


ഉദാരാചരണം ചേര്‍ന്ന്‌, ഉദാരമതിയായി വിഷയാനാ 
സക്തനായി ശ്രേഷ്ഠാചാരപരനായി അന്ത$കരണത്തില്‍ 
വൈരാഗ്യത്തോടെ ബാഹ്യമായി ഉത്തമ രീതിയില്‍ പെരുമാ 
റുക. ഇത്‌ എന്റെ ബന്ധുവല്ല, ഇയാള്‍ ബന്ധുവാണ്‌. ഈ 
മാതിരിചിന്ത അല്പ ബുദ്ധികളുടെതാണ്‌. ഉദാരമതികള്‍ക്ക്‌ 
സമസ്ത വിശ്വവും സ്വന്തം കുടുംബമാകുന്നു. ഭാവാഭാവ 
രഹിതവും ജരാമരണവിഹീനവും സര്‍വ സങ്കല്പാശ്രിതവും 
രാഗരഹിതവുമായ പരമ പദത്തില്‍ അവസ്ഥിതനാകുക. 
ഇതാണ്‌ കാമനാരഹിതവും നിര്‍മ്മലവുമായ ബ്രാഹ്മീ എന്ന 
സ്ഥിതി. ഈ സ്ഥിതി ആശ്രയിക്കുന്ന സാധകന്‍ സങ്കടം 
വന്നുപെട്ടാലും ലഭിച്ച ജ്ഞാനത്താല്‍ ഉണ്ടാകുന്ന മഹത്വാദി 
ഗുണങ്ങളാലോ വൈരാഗ്യ ബുദ്ധിയാലോ സാങ്കല്പം കൈ 
വെടിഞ്ഞു കഴിഞ്ഞാല്‍ മനസ്സ്‌ ഉന്നതാവസ്ഥ പ്രാപിക്കുന്നു. 
നിരാശാമയമായ മനസ്സിന്‌ വൈരാഗ്യ മെന്യേ പൂര്‍ണ്ണത 
നേടാന്‍ ഒക്കില്ല. മനസ്സ്‌ ആശാമയമാകുമ്പോള്‍ ശരത്‌ 
കാലത്തെ സ്വച്ഛ സരോവരം പോലെ രാഗമുക്ത മാകുന്നു. 
എന്നാല്‍ ഭോഗമുക്തമായ മനസ്സ്‌ വീണ്ടും രാഗാദികളില്‍ 
അകപ്പെടുത്തുവാന്‍ വിജ്ഞാന്മാര്‍ക്ക്‌ ലജ്ജ തോന്നാത്ത 
തെന്താണ്‌? ചിത്ത വിഷയങ്ങളുടെ സംയോഗം തന്നെ ബന്ധ 
നം. ബന്ധനത്തില്‍ നിന്നും മോചനം നേടുന്നതുതന്നെ മുക്തി. 


K 


78. ചിദചൈതന്യാകിലാ ത്മേതി സര്‍വസിദ്ധാന്ത 
സംധ്രഹഃ 


ഏതന്നിശ്ച യമാദായ വിലോകയ ധീയേച്ഛയാ 
79. സ്വയമേവാത്മനാത്മാനമാനന്ദം പദമാപ്ന്യ സി 


ചിദഹം ചിദിമേലോകാശ്ചി ദാ ശാശ്ചിദി 
മാഃ പ്രജാഃ 


80. ദൃശ്യ ദര്‍ശന നിര്‍മ്മുക്തഃ കേവലാമല രൂപവാന്‍ 


നിത്യോദി തോ നിരാ ഭാസോ ഭ്രഷ്ടാ സാക്ഷീ 
ചിദാത്മകഃ 


81. ചൈതന്യ നിര്‍മ്മുക്ത ചിദ്രൂപം പൂര്‍ണ്ണ 
ജ്യോതി സ്വരൂപകം 


സംശാന്ത സര്‍വം സം വേദ്യം സംവിന്മാത്ര 
മഹം മഹത്‌ 


82. സംശാന്ത സര്‍വ സങ്കല്പഃ ര്രശാന്ത 
സകലേഷണം 


നിര്‍വികല്പ പദം ഗത്വാ സ്വസ്ഥോ ഭവ മുനീശ്വര 


വിഷയ വിമുക്ത ചിത്തമാണ്‌ ആത്മാവെന്ന്‌ വേദാന്തം 
അനുശാസിക്കുന്നു. ഈ ചിന്ത സത്യമെന്നറിഞ്ഞ്‌ ശുദ്ധാന്തഃ 
കരണത്താല്‍ ആത്മാവിനെ ദര്‍ശിക്കുക അപ്പോള്‍ ആനന്ദ 
സ്വരൂപമായ പദം കൈവരും. ഈ ലോകങ്ങളും ദിക്കുകളും 
ജീവികളും എല്ലാം ചിത്തം തന്നെ ഞാനും ചിത്താണ്‌. 
ദൃശൃത്താലും ദര്‍ശനത്താലും, സച്ഛന്ദവും നിര്‍മ്മലവുമായ 
രൂപത്തോടു കൂടിയ ഈ സാക്ഷിയായ ചിദാത്മാവ്‌ 
ആഭാസരഹിതവും നിത്യവും പ്രത്യക്ഷമായും ശ്രഷ്ടവായി 
തീര്‍ന്നിരിക്കുന്നു. ഞാന്‍ മഹത്തും ചിന്മാത്ര സ്വരൂപവും 
പൂര്‍ണ്ണ ജ്യോതിഃ സ്വരൂപവും സര്‍വ്രപകാരത്തിലും സംവേ 
ദനാ മുക്തവും ചിദ്രൂപവുമാകുന്നു. മുനേ, സകലങ്കല്പങ്ങളും 
ശാന്തമാക്കി കാമനകള്‍ കൈ വെടിഞ്ഞ്‌ നിര്‍വികല്പ സമാധി 
കൈകൊളളുക. 


83. യ ഇമാം മഹോപനിഷദം ര്രാഹ്മണോ 
നിതൃമധീതേ അശ്രോഗ്രിയഃ ശോത്രിയോ ഭവതി. 
അനുപനീതഃ ഉപനീതോ ഭവതി. സോ ഗ്നി പൂതോ 


ഭവതിഃ 


സ സോമപൂതോ ഭവതി സ സത്യ പൂതോ ഭവതി. 
സസര്‍വ ഭുതോ ഭവതി സ സര്‍വൈഃ ദേ വൈഃ 
ജ്ഞാതോ ഭവതി. സഃ സർവേഷു തീര്‍ത്ഥേഷു 
സനാതോ ഭവതി. സഃസര്‍വൈഃ ദേ വൈരനുധ്യാ തോ 
ഭവതി. സസര്‍വത്ര തുഭിരിഷ്ടവാന്‍ ഭവതി. ഗായ 
ര്ര്യാഃ ഷഷ്ഠി സഹ്രസാണി ജപ്താനി ഫലാനി 
ഭവന്തി. ഇതിഹാസ പുരാണാനം ശത സഹ്രസാണി 
ജപ്താനി ഫലാനി ഭവന്തി. പ്രണവാനാ മയുതം 
ജപ്തം ഭവന്തി ആ ചക്ഷുഷഃ പംക്തി പുനാതി 
ആസപ്തമാന്‍ പുരുഷ യുഗാന്‍ പുനാതി. ഇത്യാഹ 
ഭഗവാന്‍ ഹിരണ്യ ഗര്‍ഭഃ ജപ്യനാ മൃതത്വം ച 
ഗച്ഛതീത്യുപനിഷത്ത്‌. 


P 


ഏതൊരു ബ്രാഹ്മണന്‍ ഈ മഹോപനിഷത്ത്‌ നിത്യവും 
അധ്യയനം ചെയ്യുന്നു. അയാള്‍ അശ്രോത്രിയനാണെങ്കില്‍ 
ശ്രോത്രിയനായിത്തീരുന്നു. ഉപനീതനല്ലെങ്കില്‍ ഉപനീതനാ 
കുന്നു. അവന്‍ അഗ്നിപൂതനായി, വായുപൂതനായി 
സോമപുതനായി സത്യപൂതനായി ഭവിക്കുന്നു. പരിപൂര്‍ണ്ണ 
ശുദ്ധനും സകലദേവന്മാരാലും ധ്യാനിച്ച ഫലവും തീര്‍ത്ഥാ 
ടന ഫലവും അവന്‍ സിദ്ധിക്കുന്നു. അവന്‍ സര്‍വജ്ഞ 
കര്‍ത്താവായി അനേകസഹ്രസം ഗായത്രി ജപിച്ചാലുണ്ടാ 


കുന്ന ഫലത്തിനര്‍ഹനാകുന്നു. പതിനായിരം പ്രണവം 
ജപിച്ചതുകൊണ്ടും അനേക സഹ്രസം ഇതിഹാസ പുരാണ 
ങ്ങള്‍ വായിച്ചതുകൊണ്ടും ലഭിക്കാവുന്ന ഫലം കിട്ടുന്നു. 
കാണാന്‍ കഴിയുന്നിടത്തോളം പംക്തികളെ പരിശുദ്ധമാക്കു 
ന്നു. അവന്റെ ഏഴുമുന്‍തലമുറക്കാരും ഏഴ്‌ പിന്‍ തലമുറ 
ക്കാരും ശുദ്ധരാകുന്നു. ഇതു ജപിക്കുന്നതിനാല്‍ അമൃതത്വം 
ലഭിക്കുന്നു. ഇത്‌ മഹത്തായ ഉപനിഷത്താണെന്ന്‌ ബ്രഹ്മാവ്‌ 
പറഞ്ഞിട്ടുണ്ട്‌. 


മഹോനിഷത്ത്‌ സമാപിച്ചു. 


നന്ന യം ന്നെ 


പ മുക്ത്കോപണ്ദ്ഷ്ത്ത്‌ ൭ 
he =൬ ല്‍ =-:yw)!െ==ഘആ_അ>>ഏഐ__അഘ___@_=_—™——= 7 


ശാന്തിപാഠം 


ഓം. പൂര്‍ണ്ണ മദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണമുദ 
ച്യതേ. പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാവ 
ശിഷ്യതേ. 


ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


ഓം. പ്രണവരൂപമായ പരബ്രഹ്മം സര്‍വവിധത്തിലും 
പൂര്‍ണ്ണമാകുന്നു. പൂര്‍ണ്ണമായതില്‍ നിന്നുമാണ്‌ ഈ പൂര്‍ണ്ണം 
അഭിവ്യക്തമായിട്ടുള്ളത്‌. പൂര്‍ണ്ണത്തില്‍ നിന്നു പൂര്‍ണ്ണത്തെ 
എടുത്താല്‍ പൂര്‍ണ്ണം തന്നെ അവശേഷിക്കുന്നു. ഓം. ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ഒന്നാമദ്ധ്യായം 
1. അയോദ്ധ്യാ നഗരേ രമ്യേ രത്നമണ്ഡപ മദ്ധ്യമേ 


സീതാഭരത സനമിത്രി ശ്രതുഘ്നാദ്യൈഃ 
സമന്വിതം. 


2. സനകാദ്യൈര്‍മുനിഗണൈര്‍ വസിഷ്ഠാദ്യൈഃ 
ശുകാദിഭിഃ 


അന്യൈര്‍ഭാഗവതൈശ്ചാപി സ്തൂയമാന 
മഹര്‍ന്നിശം 


3. ധീവിക്രിയാസഹ്രസാണാം സാക്ഷിണം 
നിര്‍വികാരിണം. 


സ്വരൂപധ്യാന നിരതം സമാധിവിരമേ ഹരിം. 
4. ഭക്ത്യാശുശ്രൂഷയാരാമം സ്തുവന്‍പ 
പ്രച്ഛമാരുതിഃ 


രാമ ത്വം പരമാത്മാസി സച്ചിദാനന്ദ ലക്ഷണം 


സുന്ദരമായ അയോദ്ധ്യാനഗരത്തിലെ രത്നമണ്ഡപ 
മദ്ധ്യേ സീതാഭരത ലക്ഷ്മണ ശ്രതുഘ്നന്‍മാരോടൊരുമിച്ച്‌ 


ശ്രീരാമചന്ദ്രന്‍ വാഴുന്നു. 


സനകാദിമുനിമാര്‍ വസിഷ്ഠാദി ബ്രഹ്മര്‍ഷിമാര്‍, മറ്റു 
ഭാഗവതന്മാര്‍ എന്നിവരാല്‍ സ്തുതിക്കപ്പെടുന്നവനും 
ബുദ്ധിയുടെ ധൂഷണന സഹസ്രങ്ങള്‍ക്കു സാക്ഷിഭൂതനും 
ആയ ശ്രീരാമ ചന്ദ്രന്‍ സമാധിയില്‍ നിന്നു വിരമിച്ചപ്പോള്‍ 
അദ്ദേഹത്തെ ശുശ്രുഷിച്ചതിനുശേഷം ശ്രീ ഹനുമാന്‍ പറ 
ഞ്ഞു: അല്ലയോ രാമചന്ദ്രാ, അങ്ങ്‌ സച്ചിദാനന്ദസ്വരൂപനായ 


പരമാത്മാവാണ്‌. 


5. ഇദാനീം ത്വാം രഘുശ്രേഷ്ഠാ പ്രണമാമി 
മുഹര്‍മ്മുഹുഃ 
ത്വദ്ൂപം ജ്ഞാതുമിച്ഛാമി തത്ത്വതോ 
രാമമുക്തയേ. 


അനായാസേന യേനാഹം മുച്യേയം 


ഭവബന്ധനാത്‌ 


കൃപയാ വദ മേ രാമ യേന മുക്തോ ഭവാമൃഹം. 


ഹേ രഘുശ്രേഷ്ഠാ, ഞാന്‍ അങ്ങയെ വീണ്ടും വീണ്ടും 
നമസ്‌ ക്കരിക്കുന്നു. മുക്തിക്കായി ഞാന്‍ അങ്ങയുടെ 
യഥാര്‍ത്ഥരൂപം അറിവാനാഗ്രഹിക്കുന്നു. ഏതൊന്നിനാല്‍ 
ഞാന്‍ അനായാസേന സംസാരബന്ധനത്തില്‍ നിന്നും 
മുക്തനാകുമോ ആ യഥാര്‍ത്ഥ രൂപമറിവാനാണ്‌ ഞാന്‍ 
ആഗ്രഹിക്കുന്നത്‌. കനിവുണ്ടായി എനിക്ക്‌ മുക്തിനേടുവാന്‍ 


വേണ്ടിയുള്ള അങ്ങയുടെ തത്ത്വം ഉപദേശിച്ചു തന്നാലും. 


2 


I 


N 


7. സാധു പൃഷ്ടം മഹാബാഹോ വദാമി ശൃണു 
തത്ത്വതഃ 


വേദാന്തേ സുപ്രതിഷ്ഠോ ഹം വേദാന്തം 
സമുപാശ്രയ. 


ഹേ മഹാബാഹോ, നീ ചോദിച്ചത്‌ വളരെ നന്നത്തന്നെ. 
ഞാന്‍ തത്ത്വം പറയാം നീ കേട്ടുകൊള്‍ക. ഞാന്‍ വേദാന്ത 
ത്തില്‍ പ്രതിഷ്ഠിതനാകുന്നു. നീ വേദാന്തത്തെ ആശ്രയി 
ക്കുക. 


8. വേദാന്തഃ കേ രഘശ്രേഷ്ഠ, വര്‍ത്തന്തേ 
കുത്ര തേ വദ 
ഹനുമാന്‍ ശൃണു വക്ഷ്യമി 
വേദാന്തസ്ഥിതിമഞ്്‌ ജസാ. 


ഹനുമാന്‍:- ഹേ രഘുവീര, വേദാന്തങ്ങള്‍ ഏവയാണ്‌? 
അവ എവിടെയാണ്‌ സ്ഥിതിചെയ്യുന്നത്‌? ഇക്കാര്യം എനിക്കു 
പറഞ്ഞു തന്നാലും 


ശ്രീരാമന്‍- ഹനുമാന്‍, കേട്ടുകൊള്‍ക. ഞാന്‍ വേദാന്ത 
ത്തിന്റെ സ്ഥിതിയെപ്പറ്റി ഇപ്പോള്‍തന്നെ പറഞ്ഞു തരുന്നുണ്ട്‌. 


9. നിഃശ്വാസഭൂതാമേവിഷ്‌ ണോര്‍വേദാജാതഃ 
സുവിസ്ത 
രാഃ തിലേഷു തൈലവദ്വേദേ വേദാന്തഃ 
സുപ്രതിഷ്ഠിതഃ 


ശ്രീരാമന്‍ പറഞ്ഞു:- വേദാന്തങ്ങള്‍ അതിവിസ്തൃത 
ങ്ങളാണ്‌. അവ എന്റെ നിശ്വാസത്തില്‍ നിന്നും ഉണ്ടായതാണ്‌. 
എള്ളില്‍ എണ്ണയെന്നപോലെ വേദങ്ങളില്‍ വേദാന്തം സുപ്ര 
തിഷ്ഠിതമായിരിക്കുകയാണ്‌. 


10. രാമ വേദാഃ കതിവിധാസ്തേഷാം 
ശാഖാശ്ചവ രാഘവ 
താസുപനിഷദഃ കാഃ സ്യുഃ കൃപയാ വദ തത്ത്വതഃ 
ഹനുമാന്‍ ചോദിച്ചു:- ഹേ രാമ, വേദങ്ങള്‍ എത്രവിധ 
മുണ്ട്‌? അവയുടെ ശാഖകള്‍ ഏതെല്ലാം? അവയില്‍ ഉപനിഷ 
ത്തുകള്‍ ഏതെല്ലാമാണ്‌? ഇവയെല്ലാം സദയം എനിക്കു 
വിശദമായി പറഞ്ഞു തന്നാലും. 
11. ശ്രീരാമ ഉവാച:- 
ഭൃഗ്വേദാദി വിഭാഗേന വേദാശ്ചത്വാര ഈരിതാഃ 
തേഷാം ശാഖാഹ്യനേകാഃ സ്യുസ്താസു- 


പനിഷദസ്തഥാ 


ശ്രീരാമന്‍ പറഞ്ഞു:- ജഗ്വേദാദിവിഭാഗത്താല്‍ വേദങ്ങള്‍ 
നാലെണ്ണമുണ്ടെന്നുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ. അവയ്ക്കു 
അനേകം ശാഖകളും ഉണ്ട്‌. അവയില്‍ ഉപനിഷത്തുകളും 
അനേകമുണ്ട്‌. 


12. ജഗ്വേദസ്യ തു ശാഖാഃ സ്യുരേക 
വിംശതിസംഖ്യകാഃ 


നവാധികശതം ശാഖാ യജുഷ മാരുതാത്മജ 


ഹേ മാരുതേ, ടൂഗ്വേദത്തിന്‌ ഇരുപത്തൊന്നു ശാഖകളു൦ 
യജുര്‍വേദത്തിന്‌ നൂറ്റിഒന്‍പത്‌ ശാഖകളുമുണ്ട്‌. 


13. സഹ്രസസംഖ്യയാ ജാതാഃ ശാഖാഃ 


സാമ്നഃ പരന്തപ 
അഥര്‍വണസ്യ ശാഖാഃ സ്യൂഃ പഞ്ചാശദ്ഭേ 


ദതോ ഹരേ. 


സാമവേദത്തിന്‌ ആയിരവും അഥര്‍വവേദത്തിന്‌ അന്‍പ 
തും ശാഖകളുണ്ട്‌. 
14. ഏകൈകസ്യാസ്തുശാഖായാ ഏകൈകോപ 
നിഷന്‍മതാ 


താസാമേകാമൃചം യേന പഠതേ ഭക്തിതോ മയി. 


15. സ മത്സായുജ്യ പദവീം പ്രാപ്നോതി 


മുനിദുര്‍ല്ലഭം. 
രാമകേ ചിന്‍മുനിശ്രേഷ്ഠ മുക്തിരേകേതി 
ചക്ഷിരേ. 
16. കേചിത്‌ ത്വാന്നാമഭജനാത്കാശ്യം 
താരോപദേശതഃ 


അന്യേ തു സാംഖ്യ യോഗേന ഭക്തിയോ 
ഗേനചാപരേ. 


ഓരോ ശാഖയ്ക്കും ഓരോ ഉപനിഷത്തുമുണ്ട്‌. അവ 
യിലെ ഒരു വേദവാക്യമെങ്കിലും എന്നില്‍ ഭക്തിയോടു കൂടി 
പഠിക്കുന്ന ആള്‍ മനനശീലരായ മുനിമാര്‍ക്കു പോലും 
ദുര്‍ല്ലഭമായ എന്റെ സായുജ്യപദം പ്രാപിക്കുന്നു. 


ഹനുമാന്‍ പറഞ്ഞു. ഹേ രാമ, ചില മുനിശ്രേഷ്ഠന്മാര്‍ 
പ്രാപ്യമായതു മുക്തി ഒന്നുമാത്രമേയുള്ളൂ. എന്ന്‌ അഭിപ്രായ 
പ്പെടുന്നു. ചിലര്‍ അങ്ങയുടെ നാമഭജനം കൊണ്ടും, 
മറ്റുചിലര്‍ കാശിയില്‍ താരകമന്ത്രോപദേശത്താലും വേറെ 
ചിലര്‍ സാംഖ്യയോഗം കൊണ്ടും അപരന്മാര്‍ ഭക്തിയോഗ 
ത്താലും മുക്തി പ്രാപിക്കുന്നു. എന്നു പറയുന്നു. 


17. അന്യേ വേദാന്ത വാക്യാര്‍ത്ഥ വിചാരാത്‌ 
പരമര്‍ഷയഃ 


സാലോക്യാദിവിഭാഗേന ചതുര്‍ ധാമുക്തിരീരിതാ. 


മറ്റു ചിലര്‍ മഹര്‍ഷിമാര്‍ വേദാന്ത വാക്യാര്‍ത്ഥവിചാര 
ത്താലും മുക്തിയെ പ്രാപിക്കുന്നു. സാലോക്യം തുടങ്ങി 
മുക്തി നാലു വിധമുണ്ടെന്ന്‌ അഭിപ്രായമുണ്ട്‌. 


ജീവാത്മാവ്‌ പരമാത്മാവില്‍ പൂര്‍ണ്ണമായി വിലയിരുത്തു 
ന്നതാണ്‌. കൈവല്യമുക്തി. വിഷ്ണു ലോകം പ്രവേശിക്കുക. 
അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുക. അദ്ദേഹത്തിന്റെ രൂപത്തെ 
സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒടുവില്‍ ആ രൂപത്തെ സദാ 
ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒടുവില്‍ ആ രൂപത്തില്‍ ലയി 
ക്കുക. എന്നിങ്ങനെ മോക്ഷത്തിന്‌ നാലവസ്ഥാഭേദങ്ങളുണ്ട്‌. 
അവയാണ്‌ സാലോക്യ, സാമീപ്യ, സാരൂപ, സായൂജ്യങ്ങള്‍. 
രൂപധ്യാനത്തില്‍ ഇങ്ങനെ അല്പാല്പമായി ഉയര്‍ന്ന്‌ 
ഭക്തന്മാര്‍ സായൂജ്യം പ്രാപിക്കുന്നു. രാമമന്ത്രകൊണ്ട്‌ ഈ 


1 


നാലവസ്ഥയേയും പ്രാപിക്കാം. സായൂജ്യം തന്നെയാണ്‌ കൈ 
വല്യം. 


18. സഹോവാച ശ്രീരാമഃ- 


കൈവല്യ മുക്തിരേകൈവ പാരമാര്‍ത്ഥി 
കരൂപിണീ 


ദുരാചാരതോ വാപിമന്നാമഭജനാത്കപേ. 


19. സാലോക്യ മുക്തി മാപ്നോതി നതു ലോകാന്ത 


കാശ്യം തു ബ്രഹ്മനാളേസ്മിന്‍ മൃതോമത്താര 
മോപ്നുയാത്‌. 


20. പുനരാവ്യത്തി രഹിതാം മുക്തിം 
പ്രാപ്നോതി മാനവഃ 


യ്രത കൂത്രാപി വാ കാശ്യാം മരണേ 
സ മഹേശ്വരഃ 


ശ്രീരാമന്‍ പറഞ്ഞു- യഥാര്‍ത്ഥത്തില്‍ കൈവല്യമുക്തി 
ഒന്നു മാത്രമേ ഉള്ളു. ദൂര്‍വൃത്തനായാലും അവന്‍ എന്റെ 
നാമഭജനം കൊണ്ട്‌ സാലോക്യമുക്തിയെ പ്രാപിക്കുന്നു. 
അവന്‍ അന്യലോക പ്രാപ്കി വേണ്ടി വരുന്നില്ല. ഈ ബ്രഹ്മ 
നാളഭൂതമായ കാശിയില്‍ വച്ച്‌ അന്ത്യകാലത്ത്‌ എന്റെ താരക 
മന്ത്രം ഗ്രഹിക്കുന്നവന്‍ പുനര്‍ജന്മരഹിതമായ മുക്തിയെ 
പ്രാപിക്കുന്നു. കാശിയില്‍ എവിടെ വച്ച്‌ ചരമം്രാപിച്ചാലും 
അവന്‍ മഫേശ്വരനായിത്തീരുന്നു. 


21. ജന്തോര്‍ ദക്ഷിണ കര്‍ണ്ണേ തു മത്താരം 
സമുപാദിശേത്‌ 


നിര്‍ദ്ധുതാശേഷ പാ പൌഘോമമത്സാരുപ്യം 
ഭജത്യയം. 


എന്റെ താരകമന്ത്രം പ്രാണിയുടെ വലതുചെവിയില്‍ 
കേള്‍പ്പിക്കുക. ആ പ്രാണി സര്‍വപാപവിനിര്‍മ്മുക്തനായി 
എന്റെ സാരുപ്യത്തെ പ്രാപിക്കുകതന്നെ ചെയ്യും. 


22. സൈവ സ്യാലോക്യ സാരുപ്യ 
മുക്തിരിതൃഭിധീയതേ 


സദാചാരരതോ ഭൂത്വാ ദ്വിജോ നിതൃമനന്യധീഃ 


23. മയിസര്‍വാത്മകേ ഭാവോ മത്സാമീപ്യം ഭജത്യയം 


സൈവ സാലോക്യ സാരൂപ്യ സാമീപ്യാ 
മുക്തിരിഷ്യതേ. 


സാലോക്യ സാരൂപ്യമുക്തി എന്നു പറയപ്പെടുന്ന്‌ 
അതുതന്നെയാകുന്നു. സദാചാരനിരതനായിത്തീര്‍ന്ന്‌ 
സര്‍വാത്മകനായ എന്നില്‍ നിലകൊണ്ട്‌ അനന്യസ്കനായി 
അന്തഃകരണത്തെ സമര്‍പ്പിക്കുന്ന ബ്രാഹ്മണന്‍ എന്റെ 
സാമീപ്യത്തെ പ്രാപിക്കുന്നു. അതു തന്നെയാണ്‌ സാലോക്യ 
സാരൂപ്യ സാമീപ്യമുക്തി എന്നു പറയപ്പെടുന്നത്‌. 


24. ഗുരുപദിഷ്ടമാര്‍ഗ്ഗേണ ധ്യായന്‍ മ്രദൂപമവ്യയം 


മത്സായൂജ്യം ദ്വിജഃ സമൃഗ്ഭജേദ്‌ ഭ്രമകീടവത്‌. 


ഗുരു ഉപദേശിച്ച മാര്‍ഗ്ഗത്തില്‍ കൂടി അവ്യയമായ le 
രൂപത്തെ ശരിയായവിധം ധ്യാനിച്ചു കൊണ്ട്‌ ബ്രാഹ്മണന്‍ 
ശഭ്മകീടന്യായേന വേട്ടാളന്‍ സ്വന്തം കൂട്ടില്‍ ഒരു പുഴുവിനെ 
കൊണ്ടുവന്നു വെക്കുന്നു. കുറച്ചുനാളുകള്‍ക്ക്‌ ശേഷം 
അതില്‍ നിന്ന്‌ വരുന്നത്‌ പുഴുവല്ല. മറ്റൊരു വേട്ടാളനാമ്‌ രാമ 
മന്ദ്രരൂപത്താല്‍ പുതിയ സൃഷ്ടിയാവുന്നു. എന്റെ സായൂജ്യ 
ത്തെ പ്രാപിക്കുന്നു. 
25. സൈവ സായുജ്യ മുക്തിഃ സ്യാദ്‌ ്രഹ്മാനന്ദകരീ 

ശിവാ ചതുര്‍വിധാ തുയാ മുക്തിര്‍ മദുപാസ 


നയാഭവേത്‌ 


അതുതന്നെയാണ്‌ ബ്രഹ്മാനന്ദ പ്രദവും സുമംഗളദാ 
യകവും ആയസായുജ്യമുക്തി. ഈ നാലുവിധത്തിലുള്ള 
ഭക്തിയും എന്റെ ഉപാസനകൊണ്ടു ലഭിക്കുന്നു. 


26. ഇയം കൈവല്യ മുക്തിസ്തു കേനോപായേന 
സിദ്ധ്യതി മാണ്ഡൂക്യമേകമേവാലം 
മുമുക്ഷൂണാം വിമുക്തയേ 
ഹനുമാന്‍ പറഞ്ഞു:- ഭഗവാനെ ഈ കൈവല്യ മുക്തി 


ലഭിക്കുവാനുള്ള ഉപായമെന്താണ്‌? 


ശ്രീരാമന്‍ പറഞ്ഞുബ മുമുക്ഷുക്കള്‍ക്ക്‌ മുക്തിക്കായിട്ട 
മാണ്ഡുക്യോപനിഷത്‌ ഒന്നുമാത്രം മതിയാകും. 


27. തഥാപ്യസിദ്ധം ചേജ്ജ്ഞാനം ദശോപനിഷാദം 
ജ്ഞാനം ലബ്ധ്വാചിരാദേവ മാമകം 


ധാമ യാസ്യസി. 


അതുകൊണ്ട്‌ ജ്ഞാനം ലഭിച്ചില്ലെങ്കില്‍ ദശോപനിഷ 
ത്തുകള്‍ പഠിക്കുക. ഈ പഠനത്താല്‍ ജ്ഞാനം ലഭിച്ച്‌ അചി 
രേണ എന്റെ ധാമത്തെ പ്രാപിക്കുന്നതാണ്‌. 


28. തഥാപി ദൃഡ്രതാ നോ ചേദ്‌ വിജ്ഞാ 
നസ്യാഞ്ജസാ 
സുദദ്വാ്രിം ശാഖ്യോപനിഷദം 


സമഭ്യന്്യ നിവര്‍ത്തയ 


രാമന പറഞ്ഞു:- എന്നിട്ടും വിജ്ഞാനം ദൃഡമായി 
ല്ലെങ്കില്‍ ഹേ അഞ്ജനാത്മജ, മുപ്പത്തിരണ്ടുപനിഷത്തുകള്‍ 
നല്ലപോലെ അഭ്യസിച്ച്‌ മോക്ഷത്തെ പ്രാപിച്ചാലും. 


29. വിദേഹ മുക്താവിച്ഛാ ചേദഷ്ടോത്തരശതം പാ 
താസാം ക്രമം നശാന്തിം ച ശൃണു 


വക്ഷ്യാമി തത്ത്വതഃ 


വിദേഹമുക്തിയാണ്‌ ആഗ്രഹമെങ്കില്‍ നൂറ്റി എട്ട്‌ ഉപനി 
ഷത്തുകള്‍ പഠിക്കുക. അവയുടെ യഥാക്രമം ഞാന്‍ പറയം. 


30. ഈശകേന കഠ പ്രശ്നമുണ്ഡ 
മാണ്ഡൂക്യത്തിരിഃ 


ഐതരേയം ച ഛാന്ദോഗ്യം ബൃഹദാ 
രണ്യകം തഥാ 


ഈശാവാസ്യം, കേനം, കാം, പ്രശ്നം, മുണ്ഡകം, 
മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ഛാന്ദോഗ്യം, 
ബൃഹദാരണ്യകം. 


31. ബ്രഹ്മകൈവല്യ ജാബാലശ്വേതാശ്വോ 
ഹംസ ആരു- 
ണഃഗര്‍ഭോ നാരായണോ ഹംസോ ബിന്ദുര്‍ 
നാദശിരഃശിഖാ. 


ബ്രഹ്മം, കൈവല്യം, ജാബാലം, ശ്വേതാശ്വതരം, ഹംസം, 
ആരുണീകം, ഗര്‍ഭം, മഹാനാരായണം. പരമ ഹംസം, 
ബ്രഹ്മബിന്ദു, അമൃതനാദം, അഥര്‍വശിരം, അഥര്‍വ ശിഖം. 


32. മൈത്രായണീ കാഷീതകീ ബൃഹജ്ജാ 
ബാലതാപനീ 


കാലാഗ്നിരുദ്രമൈത്രേയീ സുബാലക്ഷു 
രിമന്ത്രികാ. 


മൈത്രാണി, കഷീതകി ബ്രാഹ്മണം, ബൃഹജ്ത്ധാ 
ബാലം, നൃസിംഹപൂര്‍വതാപിനി, ന്യസിംഹോത്തരതാപിനി, 
കാലാഗ്നിരുദ്രം, മൈത്രേയീ, സുബാലം, ക്ഷുരികം, മാന്ത്രികം. 


33. സര്‍വസാരം നിരാലംബം രഹസ്യം വ്രജസൂചികം 
തേജോനാദാധ്യാന 


വിദ്യായോഗതത്ത്വാ-ത്മബോധകം. 


സര്‍വസാരം, നിരാലംബം, ശുകരഹസ്യം, വ്രജസുചികം, 
തേജോ ബിന്ദു, നാദബിന്ദു, ധ്യാനബിന്ദു, ബ്രഹ്മവിദ്യ, 
യോഗതത്ത്വം, ആത്മപ്രബോധകം. 


34. പരിവ്പാട്‌ ത്രിശിഖീ സീതാ ചൂഡാനിര്‍വ 
വാണമണ്ഡലം 


ദക്ഷിണാ ശരഭം സ്കന്ദം മഹാനാരായ 
ണാഹ്വയം. 


നാരദ പരുധ്രജകം, ത്രിശിഖി ബ്രാഹ്മണം, സീത, യോഗ 
ചൂഡാമണി, നിര്‍വാണം, മണ്ഡലബ്രാഹ്മണം, ദക്ഷിണാ 
മൂര്‍ത്തി, ശരഭം, സ്കന്ദം, ത്രിപാദ്വിഭൂതിമഹാ നാരായണം. 


അദ്വയതാരകം. 
35. രഹസ്യം രാമതപനം വാസുദേവം ച മുദ്ഗലം 
ശാണ്ഡില്യം പൈംഗലം ഭിക്ഷു 


മഹച്ഛാരീരകം ശിഖാ. 


രാമരഹസ്യം (ശ്രീരാമപൂര്‍വതാപിനി) ശ്രീരാമോത്തരതാ 
പിനി) വാസുദേവം, മുദ്ഗലം, ശാണ്ഡില്യം, പൈംഗലം, 
ഭിക്ഷുകം, മഹം, ശാരീരകം, യോഗശിഖം. 


36. തുരീയാതീതസന്യാസ പരിര്വാജാക്ഷ 
മാലികാ അവ്യ 
ക്കൈകാക്ഷരം പൂര്‍ണ്ണാലൂര്യാക്ഷ 
ധ്യാത്മകുണ്ഡികാ. 


(തുരീയാതീതം, സന്ന്യാസം, പരമഹംസ പരിര്വാജകം, 


അക്ഷമാലികം, അവ്യക്തം, ഏകാക്ഷരം, അന്നപൂര്‍ണ്ണ, 


സൂര്യാ, അക്ഷി, അദ്ധ്യാത്മം, കുണ്ഡികം. 


37. സാവിത്ര്യാത്മാ പാശുപതം പരം (്രഹ്മാവ 
ധൂതകം 


ത്രിപുരാതപനം ദേവീത്രിപുരാ കഠഭാവന 


ഹൃദയം കുണ്ഡലീ ഭസ്മ രുദ്രാക്‌, ഗണ ദര്‍ശനം 


സാവിശ്രി, ആത്മം, പാശുപത്രബഹ്മം, പര്രബഹ്മം, 
അവധുതം, ത്രിപുരതാപിനി, ദേവി, ത്രിപുരം, കംരുദ്ര, ഭാവന, 
രുദ്ര ഹൃദയം യോഗകുണ്ഡലിനീ, ഭസ്മജാബാലം, രുദ്രാക്ഷ 
ജാബാലം, ഗണപതി, ദര്‍ശനം. 


38. താരസാമരമഹാവാക്യ പഞ്ചബ്രഹ്മാഗ്നി 
ഹോത്രകം 


ഗോപാലതപനം കൃഷ്ണം യാജ്ഞ വല്‍ക്യം 
വരാഹകം. 


താരസാരം, മഹാവാക്യം പഞ്ചരബഹ്മം, പ്രാണാഗ്നി 
ഹോത്രം, ഗോപാലപൂര്‍വതാപിനി, ഗോപാലോത്തതോപിനി) 


കൃഷ്ണം, യാജ്ഞവല്‍ക്യം വരാഹം. 


39. ശാട്യായന ഹയഗ്രീവം ദത്താത്രേയം ച ഗാരുഡം 


കലിജാബാലി സനഭാഗ്യരഹസ്യഴുചമുക്തികാ 


ശാട്യായനീയം, ഹയഗ്രീവം, ദത്താത്രേയം, ഗാരുഡം, 
കലി സന്തരണം, ജാബാലി, സനഭാഗ്യലക്ഷ്മി, ബഹ്വ്യചം, 
മുക്തികം. 


40. ഏവമേഷ്ടോത്തരശതം ഭാവനാത്രയനാശനം 


ജ്ഞാനവൈരാഗ്യം പുംസാം വാസനാ-o്യ 
നാശനം 


ഇപ്രകാരം നൂറ്റി എട്ട്‌ ഉപനിഷത്തുകള്‍ ഉണ്ട്‌. ഇവഭാ 
വനാത്രയനാശകവും, ജഞാനവൈരാഗ്യപ്രദവും ആകുന്ന 


വയാണ്‌ ഇവ. 


41. പൂര്‍വോത്തരേഷു വിഹിതതത്തച്ഛാന്തി 
പുരസഃരം 


വേദവിദ്യാര്വതസ്നാതദേശികസ്യ മുഖാത്്വയം 


42. ഗൃഹീത്വാഷ്ടോത്തരശതം യേ പറന്തി 
ദ്വിജോത്തമാഃ 


്രാരബ്ധക്ഷയപര്യന്തം ജീവന്‍മുക്താ 
ഭവന്തി തേ 


ഈ ഓരോ ഉപനിഷത്തിന്റെയും ആദ്യവസാനങ്ങളില്‍ 
അതതിന്റെ ശാന്തിപാഠങ്ങള്‍ ചേര്‍ത്തിട്ടുണ്ട്‌. അവയോടുകൂടി 
ബ്രാഹ്മണശ്രേഷ്ഠന്‍ ഈ നൂറ്റിയെട്ട്‌ ഉപനിഷത്തുകളും, 
വേദവിദ്യാര്വതസ്നാതകനായിരിക്കുന്ന ഗുരുവിന്റെ മുഖത്തു 
നിന്നും പഠിച്ചാല്‍ അവന്റെ സംസാരശോകം മുഴുവനും 
നശിച്ച്‌ ജീവന്‍മുക്തന്മാരാകുന്നു. 


P 


684 


43. തതഃ കാലവശാദേവ പ്രാരബ്ധേ തു 
ക്ഷയം ഗതേ 


വൈദേഹീം മാമകീം മുക്തിം യാന്തി 
നാസ്ത്യത്ര സംശയഃ 


തുടര്‍ന്ന്‌ കാല്രകമത്തില്‍ പ്രാരബ്ധക്ഷയം ഉണ്ടാകു 
മ്പോള്‍ അവര്‍ എന്നോടു ചേര്‍ന്ന്‌ വിദേഹമുക്തി പ്രാപിക്കു 
ന്നു. ഇത്‌ ശങ്കാരഹിതമാകുന്നു. 


44. സര്‍വോപനിഷാദം മദ്ധ്യേ സാരമഷ്ടോ 
ത്തരം ശതം 


സകുച്ഛവണമാത്രേണ സര്‍വാഘരഘ 
നികൃന്തനം 


എല്ലാ ഉപനിഷത്തുകളിലും വച്ച്‌ സാരഭൂതങ്ങളായ നൂറ്റി 
എട്ട്‌ ഉപനിഷത്തുകള്‍ ഒരു പ്രാവശ്യമെങ്കിലും ശ്രവിച്ചാല്‍ 
സര്‍വ പാപങ്ങളും ഇല്ലാതാകുന്നു. 


45. മയോപദിഷ്ടം ശിഷ്യായ തുഭ്യം പവനനന്ദന 
ഇദം ശാസ്ത്രം മയാദിഷ്ടം ഗുഹ്യമഷ്ടോ 
ത്തരംശതം 
46. ജ്ഞാതോജ്ഞാനതോ പഠതാംബന്ധ മോചകം 


രാജ്യം ദേയം ധനം ദേയം യാചതഃ കാമരുപണം 


47. ഇദമഷ്ടോത്തരശതം ന ദേയം യസ്യ കസ്യ ചിത്‌ 


നാസ്തികായ കൃതഘ്നായ ദുരാചാര 
രതായ വൈ 


48. മദ്ഭക്തി വിമുഖായാപിശാസ്ത്രഗര്‍ 
ത്തേഷു മുഹൃതേ 
ഗുരുഭക്തിവിഹീനായ ദാതവ്യ ന കദാചന 


ശ്രീരാമന്‍ പറഞ്ഞു:- ഹേ വായുപൂര്ര, ശിഷ്യനായ 
നിനക്കു ഞാന്‍ ഉപദേശിച്ച രഹസ്യമായ ഈ നൂറ്റി എട്ട്‌ 
ഉപനിഷത്തുകള്‍ അറിഞ്ഞോ അറിയാതെയോ പഠിക്കുന്ന 
വര്‍ക്ക്‌ അവ ബന്ധമോചകമായി ഭവിക്കുന്നു. അഭിലാഷപൂര്‍ 
ത്തിക്ക്‌ ധനം, രാജ്യം എന്നിവ ദാനം ചെയ്യാവുന്നതാണ്‌. 


എന്നാല്‍ നൂറ്റി എട്ട്‌ ഉപനിഷത്തുകളും എല്ലാവര്‍ക്കും 
കൊടുക്കാവുന്നതല്ല. വിശേഷിച്ചും നാസ്തികനും കൃതഘ്‌ന 
നും ദുരാചാരതത്പരനും മദഭക്തി വിഹീനനും അസത്തായ 
ശാസ്ത്രഗര്‍ത്തങ്ങളില്‍ പതിച്ച്‌ മോഹിച്ചു പോയവനും, 
ഗുരുഭക്തിയില്ലാത്തവനും കൊടുക്കപ്പെടാവുന്നതല്ല. 


49. സേവാപരായ ശിഷ്യായ ഹിതപുത്രായ മാരുതേ 


മദ്ഭക്തായ സുശീലായ കുലീനായ സുമേധസേ 


50. സമ്യക്‌ പരീക്ഷ്യ ദാതവ്യമേവമഷ്‌ ടോത്തരം 
ശതംയഃ പഠേച്ഛ്യണുയാദ്വാപി സ മാമേതി ന സംശയഃ 
തദേത ദൃചാഭ്യുക്തം 


അല്ലയോ മാരുതേ, സേവാതത്പരനായ ശിഷ്യനും 
ഹിതകാരിയായ പുത്രനും എന്റെ ഭക്തനും സുശീലനും 


കുലീനനും ബുദ്ധിമാനും ആയ ശിഷ്യനെ es Ble 
പരീക്ഷിച്ചതിനു ശേഷം മാത്രം ഈ നൂറ്റി എട്ട്‌ ഉപനിഷത്തു 
കള്‍ ഉപദേശിക്കാം. ഉപനിഷത്തുകള്‍ കേള്‍ക്കുകയോ 
പഠിക്കുകയോ ചെയ്യുന്നവന്‍ എന്നെത്തന്നെ പ്രാപിക്കുന്നു. 
സംശയമില്ല. ഇത്‌ കുറിക്കുന്ന വേദവാക്യമുണ്ട്‌. 
51. വിദ്യാ ഹ വൈ ബ്രാഹ്മണമാജഗാമ 
ഗോപായ മാ ശേവധിഷ്ടേ ഹമസ്മി. 
അസൂയകായാന്യജവേ ശഠായ 


മാമാ ബ്രൂയാ വീര്യവതീ തഥാ സ്യായം 


52. യമേവ വിദ്യാശ്രുതമപ്രമത്തം 

മേധവിനം ബ്രഹ്മചര്യാപപന്നം 

തസ്മാ ഇമാമുപാസന്നായ സമ്യക്‌ 

പരീക്ഷ്യ ദദ്യാദ്ൈഷ്ണവീ?മാത്മനിഷ്ഠാം 

ഒരിക്കല്‍ വിദ്യ ര്രാഹ്മണനെ സമീപിച്ച്‌ ഇപ്രകാരം 
പറഞ്ഞു:- അങ്ങ്‌ എന്നെ രഹസ്യമായി രക്ഷിക്കണം. അങ്ങേ 
യ്ക്ക്‌ ഞാന്‍ ഒരു നിധിസമാനമായ നിക്ഷേപമാണ്‌. അസൂ 
യാലു, വ്രകബുദ്ധി, ശഠന്‍ എന്നിവര്‍ക്ക്‌ എന്നെ ഒരിക്കലും 
ദാനം ചെയ്യരുത്‌ എങ്കില്‍ മാത്രമേ ഞാന്‍ എന്നെന്നും 
വിര്യവതിയായി നിലകൊള്ളുകയുള്ളു. 


വിദ്യാശ്രുതനും മേധാവിയും അപ്രമത്തനും ബ്രഹ്മ 
നിഷ്ഠാനിരതനും ആയ ഏതൊരു വ്യക്തി ഉപദേശലബ്ധി 
ക്കായി സമീപിക്കുമ്പോള്‍ അവനെ നല്ലതുപോലെ പരീക്ഷി 
ച്ചതിനുശേഷമേ അവന്‍ വൈഷ്ണവമായ ഈ ആത്മവിദ്യ 
നല്‍കാവൂ. 


രണ്ടാമധ്യായം 
1. തഥാ ഹൈനം ശ്രീരാമചന്ദ്രം മാരുതിഃ 

പ്രപച്ഛകേയം 

വാ തത്സിദ്ധിഃ സിദ്ധ്യാ വാകിം പ്രയോജനമിതി 


സഹോവാച ശ്രീരാമഃ പുരുഷസ്യ 
കര്‍ത്തൃത്വ ഭോക്തൃത്വ 


സുഖദുഃഖാദിലക്ഷണശ്ചിത്ത ധര്‍മ്മഃ 
ക്ലേശരൂപത്വാദ്‌ 
൨ 


ബന്ധോ ഭവതി തന്നിരോധനം ജീവന്‍മുക്തിഃ 


ഉപാധിവിനിര്‍മ്മുക്തഘടാകാശവത്‌ 


പ്രാരബ്ധക്ഷയാ 
ദ്വിദേഹമുക്തിഃ ജീവന്‍ മുക്തി വിദേഹ 
മുക്തോരഷ്ടോ 
ത്തരശതോപനിഷദഃ പ്രമാണം 
കര്‍ത്തൃത്വാദിദുഃഖ 


നിവ്ൃത്തിദാരാ നിത്യാനന്ദാവാപ്തി 
പ്രയോജനം ഭവതി 

തത്പുരുശ്രപയത്‌ നസാദ്ധ്യം ഭവതി 
യഥാപുര്തകാമേ 


ഷ്ടിനാ പുത്രം വാണിജ്യാദിനാവിത്തം 
ജ്യോതി ഷ്ടോമേന 


സ്വര്‍ഗ്ഗം തഥാ പുരുഷഗ്രയത്നസാദ്ധ്യ 
വേദാന്ത ശ്രവ 


ണാദി ജനിതസമാധിനാ ജീവന്‍മുക്ത്യാദി 
ലാഭോ ഭവതി 


സര്‍വവാസനാക്ഷയാത്തല്ലാഭഃ 


ഹനുമാന്‍ ശ്രീരാമചന്ദ്രനോടു ചോദിച്ചു. ഭഗവാനേ, 
ജീവന്‍മുക്തി എന്നാല്‍ എന്താണ്‌? വിദേഹമുക്തി എന്താ? 
അതിനു പ്രമാണം എന്താണ്‌? എങ്ങനെയാണ്‌ അവയുടെ 
സിദ്ധി ഉണ്ടാകുന്നത്‌? ആ സിദ്ധികൊണ്ടുള്ള പ്രയോജ 


നമെന്ത്‌? 


ശ്രീരാമന്‍ പറഞ്ഞു- പുരുഷന്റെ കര്‍ത്തൃകത്വഭോക്തൃത്വ 
സുഖദുഃഖാദിരൂപമായ ചിത്തധര്‍മ്മം ക്ലേശരൂപമായതിനാല്‍ 
അതു ബന്ധമാകുന്നു. അതിന്റെ നിരോധമാണ്‌ ജീവന്‍മുക്തി. 
ഉപാധി വിനിര്‍മ്മുക്തമായ ഘടാകാശം പോലെ പ്രാരബ്ധ 
ക്ഷയത്താലുണ്ടാകുന്നതാണ്‌ വിദേഹമുക്തി. ജീവമുക്തിക്കും 
വിദേഹമുക്തിക്കും പ്രമാണം നൂറ്റി എട്ട്‌ ഉപനിഷത്തുകള്‍ 
കര്‍ത്തൃത്വാദിദുഃഖനിവൃത്തി മുഖേന ലഭിക്കുന്ന നിത്യാനന്ദ 
പ്രാപ്തിയാണ്‌ പ്രയോജനം. അത്‌ പുരുഷപ്രയത്നതതാല്‍ 
നേടണം. പുത്രകാമേഷ്ടികൊണ്ട്‌ പുത്രനും വാണിജ്യത്താല്‍ 
വിത്തവും ജാതഷ്ടോമം എന്ന യാഗത്താല്‍ സ്വര്‍ഗ്ഗവും 
കൈവരുന്നതുപോലെ പുരുഷ്രപയത്നസാദ്ധ്യമാകുന്ന 
വേദാന്ത ്രവണാദികളാല്‍ ലഭിക്കുന്ന സാധിയാല്‍ ജീവന്‍ 
മുക്തി തുടങ്ങിയവ സാദ്ധിക്കുന്നു. സര്‍വവിധമായ വാസന 
കളും ക്ഷയിച്ചതിനുശേഷം മാ്രമെ അവ സുസാധ്യമാവു 


അത്ര ശ്ലോകാ ഭവതി- 


1. ഉച്ഛാസ്ത്രംശാസ്ത്രിതം ചേതി പൌരുഷം 
ദ്വിവിധം മതം 

തത്രോച്ഛാസ്ര്രമനര്‍ത്ഥായ പരമാര്‍ത്ഥായ 
ശാസ്ത്രിതം 


ശാസ്ത്രലംഘനം ശാസ്ത്രാനുസാരിയായ പ്രവര്‍ത്തനം 
എന്ന്‌ പരുഷം കൊണ്ട്‌ (പുരുഷ്രപയത്നം) രണ്ട്‌ വിധമുണ്ട്‌. 
അവയില്‍ ശാസ്ര്രലംഘനം അനര്‍ത്ഥരപാപ്തിക്കും 
ശാസ്ത്രാനുസാരിയായ പ്രവര്‍ത്തനം പരമാര്‍ത്ഥലാഭത്തിനും 
ഹേതുവാകും. 


2. ലോകാവസാനയാ ജന്തോ ശാസ്ത്രാവാസന 
യാപിച ദേഹവാസനയാപി ച ദേവാസനയാ 
ജ്ഞാനം യഥാവന്നൈവ ജായതേ. 


പ്രാണികള്‍ക്ക്‌ ലോകവാസനകൊണ്ടും ശരിയായ 
ജ്ഞാനം സിദ്ധിക്കുന്നില്ല. 


3 ദ്വിവിധോ വാസനാവ്യൂഹഃശുഭശ്ചൈവശുഭശ്ചത 


വാസനനഘേന ശുദ്ധേ തത്ര ചേദനുസീയസേ 


K 


തത്രമേണാശു തേനൈവ മാമകം 
പദാമാപ്നുഹു 
അഥ ചേദശുഭോ ഭാവസ്ത്വാം 
യോജയതി സങ്കടേ 


ഹേ മാരുതേ, വാസനാ സമൂഹം ശുഭമെന്നും, അശുഭ 
മെന്നും രണ്ടുവിധമുണ്ട്‌. അവയില്‍ നീ വിശുദ്ധവാസന 
കളാല്‍ നയിക്കപ്പെടുകയാണെങ്കില്‍ അതുകൊണ്ടു തന്നെ 
ക്രമേണ നീ എന്റെ പദത്തെ പ്രാപിക്കും. നേരെ മറിച്ച്‌ അശു 
ഭവാസനകളാലാണ്‌ നീ നയിക്കപ്പെടുന്നതെങ്കില്‍ നീ 
സങ്കടത്തിലേക്കാണ്‌ നയിക്കപ്പെടുന്നത്‌. 


5 പ്രാക്തനസ്തദൌ യത്നജേതവ്യോ ഭവതാ കപേ 


ശുഭാശുഭാഭ്യാം മാര്‍ഗ്ഗാഭ്യാം വഹന്തീ 
വാസനാസരിത്‌ 


6. പൌരുഷേണ പ്രയത്നേന യോജനീയാ 
ശുഭേപഥി 


അശുഭേഷു സമാവിഷ്ടം ശുഭേഷ്വേവാ 
വതാരയേത്‌ 


അല്ലയോ, മാരുതേ അനാദിയായ ഈ വാസനയെ നീ 


പ്രയത്നത്താൽ ജയിക്കേണം. ശുഭേഷ്വവാവതാരയേത്‌ 


അല്ലയോ, മാരുതേ അനാദിയായ ഈ വാസനയെ നീ 
്രയത്നത്താല്‍ ജയിക്കേണം. ശുഭാശുഭമാര്‍ഗ്ഗങ്ങളില്‍ കൂടി 
സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാസനാനദിയെ പൌരുഷത്താല്‍ 
നീ ശുഭമാര്‍ഗ്ഗത്തില്‍ കൂടി നയിക്കേണം. അശുഭസമാവി 
ഷ്ടമായ ഈ വാസനാസമൂഹത്തെ ശുഭമാര്‍ഗ്ഗത്തില്‍ തന്നെ 


അവതരിപ്പിക്കണം വേണം. 
7. അശുഭാച്ചാലിതം യാതി ശുഭം തസ്മാദപീതരത്‌ 
പൌരുഷേണ പ്രയത്നേന ലാലയേ 


ചിത്തബാലകം 


വാസന അശുഭമാര്‍ഗ്ഗത്തില്‍ന നിന്നും മാറ്റപ്പെട്ട ശുഭമാര്‍ 
ഗ്ഗത്തിലേക്ക്‌ സഞ്ചരിക്കണം. അതില്‍ നിന്നു മറ്റേതിലും 
പ്രവേശിപ്പിക്കുന്നു. ചിത്തമാകുന്ന ബാലനെ പുരുഷ്രപ 
യത്നം കൊണ്ട്‌ ശിക്ഷിതനാക്കണം. 

8. ഗ്രാഗഭ്യാസവശാദ്യാതി യദാ തേ വാസനോദയം 
തദാഭ്യാസസ്യ സാഫല്യം വിദ്ധി ത്വമരിമര്‍ദ്ദനഃ 
അല്ലയോ ശ്രതുമര്‍ദ്ദന, അഭ്യാസനത്താല്‍ നിനക്ക്‌ 

ശുഭമായ വാസന ഉദയം ചെയ്യുമ്പോള്‍ നിന്റെ അഭ്യാസം 

സഫലമായി എന്നു നീ മനസ്സിലാക്കണം. 

9. സന്ദിഗ്ദായാമപി ഭൃശം ശുഭാമേവ സമാചര 
ശുഭയാം വാസനാവ്യദ്ധ ന ദോഷായ മരുത്സുത 


ഹേ മാരുതേ, ശുഭാശുഭങ്ങള്‍ ഏതാണെന്നുള്ള സന്ദിഗ്‌ 


ദ്ധാസന്ദര്‍ഭത്തിലും കൂടി ശുഭവാസനാവൃദ്ധിയില്‍ ദോഷമില്ല. 


D 


686 


10. വാസനാക്ഷയ വിജ്ഞാനമനോനാശ മഹാമതേ 


സമകാലം ചിരാഭ്യസ്താ ഭവന്തി ഫലദാ മതാഃ 


അല്ലയോ മഹാമതേ, വാസനക്ഷയം, വിജ്ഞാനം, മനോ 
നാശം എന്നിവ വളരെക്കാലം ഒന്നിച്ച്‌ അഭ്യസിച്ചതിനുശേഷം 
മാത്രമാണ്‌ ഫലപ്രദങ്ങളായിത്തീരുന്നത്‌. ഇക്കാര്യം സര്‍വ്വസ 
മ്മതമായ കാര്യമാണ്‌. 


1. ത്രയ ഏവം സമം യാവന്നാഭ്യസ്താശ്ച 
പുനഃ പുനഃ 
താവന്ന പദസംഗ്രാപ്തിര്‍ഭവത്യപി സമാശതൈഃ 


ഈ വാസനാത്രയം നിരന്തരം അഭ്യസ്തമാകാതിരിക്കു 
മ്പോള്‍ കാലം നൂറ്റാണ്ടുകള്‍ കൊണ്ടു പോലും പരമോന്ന 
തപദം കൈവരുന്നതല്ല. 


12. ഏകൈകശോ നിഷേവ്യന്തേ യദ്യേതേ 
ചിരമപ്യലം 


തന്ന സിദ്ധംഗ്രയച്ഛന്തി മന്താഃ സങ്കീര്‍ത്തിതാ ഇവ 


ഇവ ഓരോന്നായിട്ട്‌ വളരെക്കാലം പരിശീലിക്കപ്പെട്ടാല്‍ 
തന്നെയും ഹൃദയസ്പര്‍ശമില്ലാതെ സങ്കീര്‍ത്തനം ചെയ്യപ്പെട്ട 
മന്ത്രം എന്നപോലെ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നില്ല. 


13. ത്രിഭിരേതൈശ്ചിരാഭ്യസ്തൈര്‍ഹൃദയ ഗ്രന്ഥയോ 


ദൃഡ്ദാഃനിഃശങ്കമേവത്രുടന്തിബിസ 
ച്ഛേദാദ്ഗുണാ ഇവ 


ഇവ മൂന്നും ചിരാഭ്യസ്തങ്ങളായതുകൊണ്ട്‌, ബിസച്ഛേദം 
കൊണ്ടു തന്തുക്കള്‍ പൊട്ടിപ്പോകുന്നതുപോലെ, ദ്യഡ്ദങ്ങ 
ലായ ഹൃദയ്ഗ്രന്ഥികള്‍ ശങ്കാരഹിതമായി തകരാന്‍ ഇടയാ 
കും. 
14. ജന്മാന്തരശതാഭ്യസ്താ മിഥ്യാ സംസാരവാസനാ 
സാ ചിരാഭ്യാസ യോഗേന വിനാന 


ക്ഷീയന്തേ ക്വചിത്‌ 


ജന്മാന്തരാശതാഭ്യസ്തമായ, അയഥാര്‍ത്ഥമായ ആ 
സംസാരവാസന ചിരകാലാഭ്യാസം ഇല്ലാതെ ഒരിടത്തും ക്ഷയ 
ത്തെ പ്രാപിക്കുന്നില്ല. 


15. തസ്മാത്‌ സമ്യ്രയത്നേന പരരുഷേണ 
വിവേകിനാ 
ഭോഗേച്ഛാം ദൂരതസ്ത്യക്ത്വാ ത്രയമേവ 


സമാശ്രയ 


ഹേ സനമ്യ, വിവേകിയായ പുരുഷന്‍ പൌരുഷത്താല്‍ 
ഭോഗേച്ഛയെ തൃജിച്ച്‌ വാസനാക്ഷയം വിജ്ഞാനം മനോ 
നാശം എന്നിവയെത്തന്നെ ആശ്രയിക്കണം. 


16. തസ്മാദ്വാസനയായുക്തം മനോ ബദ്ധം 
വിദുര്‍ബുധഃ 
സമൃഗ്വാസനയാത്യക്തം മുക്തമിതൃഭീധി 


യതേമനോനിര്‍വാസനനിഭാവമാചരാശു 
മഹാകപേ 


അതിനാല്‍ വിദ്വാന്മാര്‍ വാസനായുക്തമായ മനസ്സിനെ 
ബദ്ധമെന്നും മനസ്സിലാക്കുന്നു. എന്നാല്‍ വാസനകളെ നല്ല 
തുപോലെ ത്യജിച്ചിട്ടുള്ള മനസ്സ്‌ മുക്തമെന്നു പറയപ്പെടുന്നു. 
അല്ലയോ മാരുതേ, നീ വേഗം തന്നെ മനസ്സിന്റെ വാസനാര 
ഹിതമായ ഭാവത്തെത്തന്നെ ആശ്രയിക്കുക. 


17. സമ്യാഗാലോചനാത്സത്യാദ്വാസനാ പ്രവീലിയതേ 
വാസനാവിലയേ ചേതഃ ശമമായി ദീപവത്‌ 
സമ്യക്ദര്‍ശനം സത്യം എന്നിവയാല്‍ വാസന നശിക്കു 

ന്നു. വാസനാനാശത്താല്‍ മനസ്സ്‌ ദീപം അണഞ്ഞു പോകു 

ന്നതുപോലെ ശമത്തെ പ്രാപിക്കുന്നു. 

18. വാസനാം സംപരൃതൃജ മയി ചിന്‍മാത്രവിഗ്രഹേ 
യസ്തിഷ്ഠതി ഗതവ്യരഗഃ സോഹം സച്ചിത്‌ 


സുഖാത്മകഃ 


വാസനകളെ നല്ലപോലെ പരിത്യജിച്ച്‌ ഗതവ്യഗ്രനായി 
ചിന്‍മാത്രവിഗ്രഹനായ (ജ്ഞാനമാത്രസ്വരുപനായ) എന്നില്‍ 
ആരാണോ സ്ഥിതി ചെയ്യുന്നത്‌ അവന്‍ സച്ചിദാനനാദസ്വരൂ 
പനായി ഭവിക്കുന്നു. 


19. സമാധിമഥ കാര്യാണി മാ കരോതു കരോതു വാ 
ഹൃദയേത്താസര്‍വേവാ മുക്ത ഏവോത്തമാശയഃ 
ഈ പദം ലഭിച്ചതിനുശേഷം സമാധിക്രിയയും കര്‍മ്മ 
ങ്ങളും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആകാം. ഹൃദയ 


ത്തില്‍ ശമിച്ച സര്‍വാഭിലാഷങ്ങളോടുകൂടിയവനും ഉത്തമാശ 
യനുമായ അവന്‍ മുക്തനായിത്തന്നെ ഭവിക്കുന്നു. 


20. നൈഷ്കര്‍മ്മ്യേണനതസ്യാര്‍ത്ഥസ്യാര്‍ 
ത്ഥോസ്തിന 
കര്‍മ്മഭിദന സസാധനാജാപാഭ്യാം യസ്യ 


നിര്‍വാസനം മനഃ 


വാസനാരഹിതനായിരിക്കുന്നവന്‌ നൈഷ്കര്‍മ്മ്ം 
കൊണ്ടോ കര്‍മ്മങ്ങളെക്കൊണ്ടോ യാതൊരു പ്രയോജനവു 
മില്ല. സമാധികൊണ്ടോ ജപാദികള്‍ കൊണ്ട്‌ അവന്‍ യാതൊരു 
കാര്യവുമില്ല. 
21. സംതൃക്തവാസനാന്‍മനാദ്യതേ 
നാസ്ത്യുത്തമം ദം 
വാസനാരഹിതമായ മനനമാണ്‌ ഉത്തമം. 


അതിനേക്കാള്‍ ശ്രേഷ്ടമായ വേറെ പദമില്ല. 


22. വാസനാഹീന മപ്യേത ചക്ഷുരാദീന്ദ്രിയം സ്വതഃ 


്രവര്‍ത്തതേ ബഹിഃ സ്വാര്‍ത്ഥേ 
വാസനാമാ്രകാരണം 


വാസനാഹീനമായ അവസ്ഥയിലും ചക്ഷുരാദികളായ 
ഇന്ദ്രിയങ്ങള്‍ സ്വാഭാവികമായി ബാഹ്യമായ സ്വവിഷയങ്ങളില്‍ 
പ്രവര്‍ത്തന നിരതനാകും. അവ വാസനാമാര്തയാല്‍ 
ഉണ്ടാകുന്നത്‌ ദോഷഹേതുക്കളല്ല. 


2 


23. അയത്നോപനതേഷക്ഷി ദൃഗ്ര്രവ്യേഷു 
യഥാ പുനഃ 


നീരാഗമേവ പതതി തദ്വത്കാര്യേഷു ധീരധിഃ 
ആയാസമില്ലാതെ ദൃഷ്ടിക്കു വിഷയീഭവിച്ച ദൃഗ്വിഷയ 
ങ്ങളില്‍ നേത്രേന്ദ്രിയം രാഗരഹിതമായി പതിക്കുന്നതുപോലെ 
യതിവര്യന്‍ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നു. 
24. ഭാവസംവിത്പ്രകടിതാമനുരൂപാ ച മാരുതേ 
ചിത്തസ്യോത്പത്ത്യുപരമാംവാസനം 


മുനയോവിദുഃ 


ഹേ മാരുതേ പദാര്‍ത്ഥബോധത്താല്‍ ഉണ്ടാകുന്നതും 
പദാര്‍ത്ഥ സ്വരൂപവും ചിത്തത്തിന്റെ ഉല്‍പത്തിക്കു പ്രധാന 
ഹേതുമായാതാണ്‌ വാസനയെന്ന്‌ മുനിമാര്‍മാര്‍ പറയുന്നു. 


25. ദൃഡ്മാഭ്യാസ്തപദാര്‍ത്ഥൈക ഭാവനാദതി 
ചഞ്ചലം 
ചിത്തം സംജായതേ ജന്മജരാമരണ കാരണം 
വാസനയുടെ ദ്യഡ്ദാഭ്യസ്തമായ വിഷയഭാവനയില്‍ 


നിന്ന്‌ അതിചഞ്ചലവും ജന്‍മജരാമരണങ്ങള്‍ക്കു കാരണവു 
മായ ചിത്തം ഭവിക്കുന്നു. 


്രാണസ്പന്ദനസ്തേന 
ച വാസനാ 


26. വാസനാവശതഃ 


ക്രിയതേ ചിത്തബീജസ്യ തേനബിജാങ്കുര്രമഃ വാസനാ 
വേഗത്തില്‍ കൊണ്ട്‌ പ്രാണസ്പന്ദനവും ഗ്രാണസ്പന്ദന 
ത്താല്‍ വാസനയും ഉണ്ടാകുന്നു. ഇതു രണ്ടുമാണ്‌ 
ചിത്തബീജത്തിന്റെയും, ചിത്താങ്കുരത്തിന്റെയും ക്രമം. 
27. ദേ ബീജേ ചിത്തവൃക്ഷസ്യ പ്രാണസ്പന്ദ 
നവാസനേ 
ഏകസ്മിംശ്വ തയോഃ ക്ഷീണേ ക്ഷിപ്രം ദ്വേ 


അപിനശ്യതഃ 


മേല്‍ പറയപ്പെട്ട ചിത്തമാകുന്ന വൃക്ഷത്തിന്റെ രണ്ടു 
ബീജങ്ങളായ പ്രാണസ്പന്ദനം, വാസന, ഇവയില്‍ ഒന്നു 
ക്ഷീണിക്കുമ്പോള്‍ തന്നെ വേഗം നശിക്കുന്നു. 

28. അംഗവ്യവഹാരത്വാദ്ഭവഭാവനവര്‍ജ്ജ നാത്‌ 
ശരീരനാശദര്‍ശിത്വാസാദനാ ന പ്രവര്‍ത്തതേ 
വാസനാസംപരിത്യാഗാച്ചിത്തം ഗച്ഛത്യചിത്തതാ 
അസംഗ വ്യവഹാരം കൊണ്ടും (അതാത്‌, തന്നില്‍ 

നിന്നും വ്യക്തിരിക്തമായ സംസാരഭാവനയെ വര്‍ജിക്കുന്ന 

തിലും ശരീരം നശ്വരമാണെന്നുള്ള ദര്‍ശനത്തിലും ചിത്തം 
്രഹ്മമയമായിപ്പരിണമിക്കുന്നു. 

29. അവസാസനത്വത്സതതം യദാ ന മനുതേ മനഃ 


അമനസ്താ തദോദേതി പരമോപശമവപ്രദാമായ 
മനോവിലയം സംഭവിക്കുന്നു. 


K 


30. അവ്യുത്പന്നമനാ യാവദ്‌ ഭവാനജ്ഞാ 
തതത്‌ പദഃ 


ഗുരുശാസ്ത്രപമാസ്ണൈസ്തുനിര്‍ണ്ണീതം 
താവദാചാരം 


നീ അവ്യുത്പന്നമതിയായും തത്പദജ്ഞാനരഹിത 
നായും ഇരിക്കുന്നിടത്തോളം കാലം സദ്ഗുരു ശാസ്ത്രങ്ങള്‍ 
പ്രമാണങ്ങള്‍ എന്നിവയാല്‍ നിര്‍ണ്ണയിക്കപ്പെട്ടിട്ടുള്ള കാര്യ 
ങ്ങള്‍ ചെയ്യുക. 


31. തതഃ പക്വകഷായേണ നൂനം വിജ്ഞാത 
വസ്തുനാ 
ശുഭോപ്യസൌത്വയാ ത്യാജോ വാസനാഘോ 
നിരാധിനാ 


നിനക്ക്‌ തത്വജ്ഞാനബോധമുണ്ടായാല്‍ വിജ്ഞാനത 
വസ്തുവാകുന്ന പക്വകഷായത്താല്‍ ശുഭവാസനകളെയും 
നിദ്യദുഃഖനിവൃത്തനായ നീ ഉപേക്ഷിക്കണം. 


32. ദ്വിവിധശ്ചിത്താനാശോസ്തിസരൂപോരൂപ ഏവച 


ജീവന്‍മുക്തഃ സരൂപഃ സ്യാദരൂപോ ദേഹമുക്തിഗഃ 


ചിത്തനാശം സരൂപമെന്നും അരൂപമെന്നും രണ്ടുവിധ 
മുണ്ട്‌. ജീവന്‍മുക്തിയില്‍ സ്വരൂപചിത്തനാശവും വിദേഹ 
മുക്തിയില്‍ അരൂപനാശവും സംഭവിക്കുന്നു. 


33. അസ്യ നാശമിദാനീം ത്വം പാവനേ 
ശൃണു സാദരം 

ചിത്തനാശാഭിധാനാം ഹി യദാ തേ 
വിദ്യതേ പുനഃ 


34. മൈത്രയാദിഭിര്‍ ഗുണൈര്‍യുക്തം ജീവന്‍മുക്ത 
സൃതന്‍മനഃ 


അല്ലയോ മാരുതേ, ചിത്ത നാശത്തെപ്പറ്റി നീ സശ്രദ്ധം 
ശ്രവിക്കുക. ജീവന്‍മുക്തമായ നിര്‍വികല്പസമാധിയില്‍ 
നാമമാത്രമായ ചിത്തനാശം (സരൂപചിത്തനാശം) ഉണ്ടാകു 
മ്പോള്‍ മൈത്രി തുടങ്ങിയ ഗുണങ്ങളോടു കൂടിയ ആ ചിത്തം 
ശാന്തിയെ പ്രാപിക്കുന്നു. അതില്‍ സംശയമില്ല. അവന്റെ 
(ജീവന്‍മുക്തന്റെ) മനസ്സ്‌ പുനര്‍ജന്മരഹിതമായിത്തീരുന്നു. 


35. സരൂപോസൌഈമനോനാശോ ജീവന്‍ 
മുക്തസ്യവിദ്യതേ 
അരൂപസ്തു മനോനാശോ വൈദേഹി 


മുക്തിഗോഭവേത്‌ 


ജീവന്‍ മുക്തന്‍ സരൂപവും വിദേഹമുക്തന്‍ അരൂപ 
വുമായ മനോനാശങ്ങള്‍ സംഭവിക്കുന്നു. 
36. സഹ്രസാങ്കുരശാഖാത്മഫലപല്ലവശാലിനഃ 


അസ്യ സംസാരവൃക്ഷസ്യ്യ മനോമൂലമിദം 
സ്ഥിതം 


ആയിരം അങ്കുരങ്ങളോടും ശാഖകളോടും ഫലപല്ലവങ്ങ 
ളോടും കൂടിയ ഈ സംസാരവൃക്ഷത്തിന്റെ വേരാണ്‌ മനസ്സ്‌. 


P 


688 


37. സങ്കല്പ ഏവ തന്‍മന്യേ സങ്കല്പോ 
പശമേന തത്‌ 


ശോഷയാശു യഥാ ശോഷ മേതി 
സസംസാരപാദഃ 


സംസാരവൃക്ഷം സങ്കല്പം മാ്രമാണെന്നു ഞാന്‍ 
വിചാരിക്കുന്നു. എങ്ങനെയായാല്‍ സംസാരവ്യക്ഷം ശോഷി 
പ്പിക്കുവാന്‍ കഴിയുമോ അപ്രകാരം സങ്കല്പോശമം കൊണ്ട്‌ 
നീ അതിനെ വളരെ വേഗം ശോഷിപ്പിക്കുക. 


38. ഉപായ ഏക ഏവാസ്തി മനസഃ സ്വസ്യ നിഗ്രഹേ 
മനസഭ്യുദയോ നാശോ മനോനാശോ മഹോദയഃ 
തന്റെ മനോനിഗ്രഹത്തിന്‌ ഉപായം ഒന്നുമാത്രമാകുന്നു. 


മനസ്സിന്റെ ഉദയം നാശവും മനസ്സിന്റെ മനസ്സിന്റെ നാശം 
മഹോദയവുമാകുന്നു. 


39. ജ്ഞമനോ നാശമഭ്യോതി മനോജ്ഞ 
സൃഹിശ്യംഖല 


ജ്ഞാനിയുടെ മനസ്സ്‌ നശിക്കുന്നു. എന്നാല്‍ അജ്ഞാനി 
യുടെ മനസ്സ്‌ ബന്ധനത്തിലുള്ള ശൃംഖലയാകുന്നു. 


40. താവന്നീശിവ വേതാളവല്‍ഗതി ഹൃദി വാസനഃ 


ഏകതത്ത്വദൃഡ്മാഭ്യാസാദ്യാവന്ന വിജിതം മനഃ 


ധ്യാനം, ധാരണ എന്നിവകളാല്‍ ബ്രഹ്മത്വത്തിന്റെ ദൃഡ 
മായ അഭ്യാസം എത്രത്തോളം കാലം രാത്രിയില്‍ വേതാള 
ങ്ങള്‍ എന്നപോലെ ഹൃദയത്തില്‍ വാസനകള്‍ ചാടിക്കളി 
ക്കുന്നു. 
41. പ്രദക്ഷീണ ചീത്തദര്‍പ്പസ്യ നീഗൃഹീ 
തേന്ദ്രിയദ്വിഷഃ 


പദ്മിന്യ ഇവ ഹേമന്തേ ക്ഷീയന്തേ 
ഭോഗവാസനാഃ 


ചിത്താഹങ്കാരത്താല്‍ കഠിനമായി ക്ഷീണിച്ച്‌ ഇന്ദ്രിയങ്ങ 
ളാകുന്ന ശത്രുക്കളെ അടക്കിയവന്‌ ഭോഗവാസനകള്‍ 
ഹേമന്തകാലത്തിലെ താമരപ്പൊയ്കകള്‍ എന്ന പോലെ 
നശിക്കുന്നു. 
42. ഹസ്തംഹസ്തേന സംപീഡ്യ ദന്തൈര്‍ദന്താന്‍ 
വിചൂര്‍ണ്ണ ച അംഗാന്യംഗൈഃ സമാക്രമ്യ 


ജയോദാദാ സ്വകം മനഃ 


കൈകളില്‍ ഞെരിച്ചും, പല്ലുകളാല്‍ പല്ലുകളെ പൊടി 
ച്ചും അംഗങ്ങളാല്‍ അംഗങ്ങളെ ആക്രമിച്ചും ആദ്യം സ്വകീ 
യമായ മനസ്സിനെ ജയിക്കേണ്ടതാ 


43. ഉപവിശ്യോപവിശ്യകാം ചിന്തകേന 
മുഹുര്‍മ്മുഹുഃ 
ന ശകൃതേ മനോ ജേതും വിനാ 
യുക്തിമനിന്ദിതാം 


ചിന്തകന്‍ ഒറ്റ ഇരുപ്പില്‍ ഇരുന്ന്‌ വീണ്ടും വീണ്ടും അനി 


ന്ദിതമായ യുക്തിയെഅവലംബിക്കാതെ മനസ്സിനെ ജയിക്കു 
വാന്‍ സാദ്ധ്യമല്ല. 


44. അങ്കുശേന വിനാ മത്തോ യഥാ ദുഷ്ടമതംഗജഃ 


അദ്ധ്യാത്മവിദ്യാധിഗമഃ പ്രാണസ്പന്ദനിരോധനം 


45. വാസനാസംപരിത്യാഗഃ പ്രാണസ്പന്ദനിരോധനം 
ഏതാസ്താ യുക്തയഃ പുഷ്ടാ സന്തി 
ചിത്തജയേകില 


മദയാനയെ നിയന്ത്രിക്കുവാന്‍ അങ്കുശം അപ്രകാരം മന 
സ്സിനെ ജയിക്കുവാന്‍ അദ്ധ്യാത്മബോധം സജ്ജന സംസര്‍ഗ്ഗം 
വാസനാപരിത്യാഗം പ്രാണസ്പന്ദനനിരോധം എന്നീ സമ്പു 
ഷ്ടങ്ങളായ യുക്തികള്‍ അപരിത്യാജങ്ങളാണ്‌. 


46. സതിഷ്ഠ യുക്തിഷേതാസു പിഠാന്നിയമന്തിയെ 


ചേതസോ ദീപമുത്സ്യജവിചിന്വതമോഞ്ജനൈഃ 


യുക്തികള്‍ ഉള്ള അവസ്ഥയില്‍ ബലമായി മനസ്സിനെ 
നിയമനം ചെയ്യാന്‍ തുനിയുന്നവര്‍ ദീപത്തെ ഉപേക്ഷിച്ച 
ശേഷം അജ്ഞാനംകൊണ്ട്‌ ഇരുട്ടിനെ അന്വേഷിക്കുന്ന 


വരാണ്‌. 


47. വിമൂഡ്ദാഃ കര്‍ത്തുമുദ്യുക്താ യേഹഠാച്ച 
തസോ ജയം 


തേ നിബദ്ധ്നന്തി നാഗ്രേന്രമുന്‍മത്തം 
ബിസതന്തുഭിഃ 


ബലാല്‍ക്കാരേണ മനോജയത്തനുദ്യുക്തരാകുന്ന 
മുഡന്മാര്‍ താമരവളയം കൊണ്ട്‌ മദയാനയെ ബന്ധിക്കുവാന്‍ 
ശ്രമിക്കുകയാണ്‌. 


48. ദ്വേ ബീജേ ചിത്തവൃക്ഷസ്യ വൃത്തിവൃതതി 
ധാരിണഃ 
ഏകം പ്രാപരിസ്പന്ദോ ദ്വിതീയം ദൃഡഭാവനാ 
വൃത്തികളാകുന്ന ലതകളെ ധരിക്കുന്ന ചിത്തമാകുന്ന 


വൃക്ഷത്തിന്റെ വിത്തുകള്‍ രണ്ടാകുന്നു. ഒന്ന്‌ പ്രാണപരിസ്പ 
ന്ദനവും രണ്ടാമത്തേത്‌ ദൃഡാഭാവനയുമാകുന്നു. 


49. സസാഹിസര്‍വഗതാസംവിത്‌ പ്രാണസ്പന്ദേന 
ചാല്യതേ 
ചിത്തൈകാഗ്ര്രാദ്യതോ ജ്ഞാനമുക്തം 


സമുപജായതേ 


സര്‍വഗതമായിരിക്കുന്ന ചിത്തം പ്രാണസ്പന്ദനത്താല്‍ 
ചലിക്കുന്നു. പ്രാണായാമത്താല്‍ ചിത്തചലനശാന്തിയും 
ചിത്തത്തിന്റെ ഏകാഗ്രത കൊണ്ട്‌ ബ്രഹ്മജ്ഞാനവും ലഭി 
ക്കുന്നു. 
50. തത്സാധനമഥോ ധ്യാനം യഥാവദുപരിശ്യതേ 
വിനാപ്യവികൃതിം കൃത്സനാംസംഭവ 
തൃത്യയ്രകമാത്‌ 


പരിശിഷ്ടം ച ചിന്‍മാത്രം ചിദാനന്ദം വിചിന്തയ 


2 


689 


തുടര്‍ന്ന്‌ സാധകമായിരിക്കുന്ന ധ്യാനത്തെ ഞാന്‍ ഉപദേ 
ശിച്ചു തരാം. സമസ്തവികാരങ്ങളെയും സൃഷ്ടിക്കു വിപരീത 
മായ ക്രമത്തില്‍ വിലയിപ്പിച്ചിട്ട്‌ ഓരോ വികാരത്തെയും അത 
തിന്റെ അധികരണത്തില്‍ വിലയിപ്പിക്കണം അവസാനം 
പരിശേഷിക്കുന്ന ചിന്‍മാത്രവും ചിദാനന്ദവുമായതത്ത്വത്തെ 
ധ്യാനിക്കുക. 


51. അപാനേസ്തംഗതേ ്രാണോയാവന്നാഭ്യു 


ദിതോഹൃദി 


താവത്സാ കുംഭകാവസ്ഥാ 
യോഗിഭിര്‍യാനുഭൂയതേ 


പാനന്‍ അസ്തമിക്കുകയും ഹൃദയാകാശത്തില്‍ 
പ്രാണന്‍ ഉദയം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ 
യാണ്‌ കുംഭകാവസ്ഥ. യോഗികളില്‍ ഇത്‌ ഉണ്ടാകുന്നു. 


52. ബഹിരസ്തംഗതേ പ്രാണേ യാവന്നാ 
പാന ഉദ്ഗതഃ 
താവത്പൂര്‍ണ്ണാം സമാവസ്ഥാം ബഹിഷ്ഠം 


കുംഭകം വിദുഃ 


ബാഹ്യാകാശത്തില്‍ അതായത്‌ നാസികയ്ക്കു വെളിയി 
ലായി ദ്വാദശാംഗുലപരിമിതമായ ആകാശത്തില്‍ പ്രാണന്‍ 
അസ്തമിക്കുകയും അപാനന്‍ ഉദയം ചെയ്യാതിരിക്കുകയും 
ചെയ്യുന്ന പൂര്‍ണ്ണമായ സമാവസ്ഥ ബാഹൃകുംഭകം എന്നറിയ 
പ്പെടുന്നു. 


53. ബ്രഹ്മകാരമനോവൃത്തി്രവാഹോഹം 


കൃതിംവിനാ 


സംപ്രജ്ഞാതസമാധിഃസ്യാദ്ധ്യാനാഭ്യാസ 
പ്രകര്‍ഷതഃ 


അനര്‍ഗ്ഗളമായ ബ്രഹ്മധ്യനാനത്തിലുള്ള അഹങ്കാര രഹി 

ഗ 

തമായ ബ്രഹ്മാകാരമനോവൃത്തിപ്രവാഹത്തെ സംപ്രജ്ഞാത 

സമാധി എന്നു പറയുന്നു. 

54. പ്രശാന്തവ്ൃത്തികം ചിത്തം പരമാനന്ദദായകം 

അസം്രപജ്ഞാതനാമായം സമാധിര്‍ 
യോഗിനാം പ്രിയഃ 


പ്രശാന്തമായ വൃത്തികളുള്ളതും പരമാനന്ദസന്ദായക 
വുമായ ചിത്തം തന്നെയാണ്‌ യോഗികള്‍ക്കു പ്രിയമായ അസം 


പ്രജ്ഞാതസമാധി 
55. പ്രഭാശുന്യം മനഃശൂന്യം ബുദ്ധിശൂന്യം 
ചിദാത്മകം 
അതദ്വ്യാവ്യത്തിരൂപോസന 
സമാധിര്‍മുനിഭാവിതഃ 


്രഭാശൂന്യവും മനഃശൂന്യവും ബുദ്ധിശൂന്യവും 
(അവസ്ഥാത്രയരഹിതം) ചിദാത്മകവുമാണ്‌ മുനിമാരാല്‍ ഭാവി 
തമായ സിദ്ധിയാണ്‌ അതദ്വ്യാവൃത്തി. 


ഈര്‍ദ്ധ്വപൂര്‍ണ്ണവും അധഃപൂര്‍ണ്ണവും മധ്യപൂര്‍ണ്ണവു൦ 
സര്‍വപരിച്ഛേദരഹിതവും ശിവാത്മകവും സാക്ഷാത്‌ വേദോ 
ക്തവുമായ പരമര്‍ദ്ധികാസമാധി ഇതു തന്നെയാകുന്നു. 


57. ദൃഡഭാവനയാത്യകത പൂര്‍വാപരവിചാരണം 


യദാദാനം പദാര്‍ത്ഥസ്യ വാസനാ സാ പ്രകീര്‍ത്തി ഇത്‌ 
ഉണ്ട്‌ എന്ന ഉറച്ചഭാവനയാല്‍ പൂര്‍വാപരവിചാര രഹിതമായ 
വസ്തുഗ്രഹണമാണ്‌ വാസന. 


58. ഭാവിതം തീവ്രസംവേഗാദാത്മനാ യത്തദേവ സഃ 


ഭവത്യാശു കപിശ്രേഷ്ഠ വിഗതേതരവാസനഃ 


ഹേ കപിശ്രേഷ്ഠ തീവ്രമായ സംവേഗത്താല്‍ ഏതൊ 
ന്നാണോ ആത്മാവില്‍ ഉണ്ടാകുന്നത്‌ അതു തന്നെയാണ്‌ വിഗ 
തേതരവാസനനായ അവന്‍. 


59. താദൃഗ്രുപോ ഹി പുരുഷോ വാസനാവിവ 


ശീകൃതഃ 
സംപശ്യതി ദൈവൈതത്‌ 
സദ്വസ്തിവിതിവിമുഹൃതി 


അജ്ഞാന നിരാസം സംഭവിച്ചവനാണെങ്കിലും 
പുരുഷന്‍ വാസനയാല്‍ പരവശനായി എപ്പോഴാണോ ഇത്‌ 
സ്വസ്തു എന്നനു കാണുന്നത്‌ അപ്പോള്‍ അവന്‍ വിമോഹി 
യാകുന്നു. 


60. വാസനാവേഗവൈചചിത്യാത്‌ സ്വരൂപം 


നജഹാതിതത്‌ 
ര്രാന്തം പശ്യതി തദ്യഷ്ടിഃ സര്‍വം മദവശാദിവ 


പലവിധത്തിലുള്ള വാസനാവിശേഷത്താല്‍ സ്വരൂപ 
ത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ട്‌ അവന്റെ ദൃഷ്ടി മദത്താല്‍ 
എന്നപോലെ എല്ലാം ശ്രമാത്മകമായി കാണുന്നു. 


61. വാസനാ ദ്വിവിധാ പ്രോക്താ ശുദ്ധാ ച 


മലിനാ തഥാ 
മലിനാ ജന്‍മഹേതുഃ സ്യാത്‌ ശുദ്ധാ 
ജന്മ വിനാശിനീ 
വാസന മലിനമെന്നും ശുദ്ധമെന്നും രണ്ടു വിധമുണ്ട്‌. 


മലിനവാസന ജന്‍മഹേതുവും ശുദ്ധവാസന ജന്മവിനാശ 
കവുമാകുന്നു. 


62. അജ്ഞാനസുഘാനാകകാര ഘനാഹംകാര 


ശാലിനി 
പുനര്‍ജ്ജന്മകരീ പ്രോക്താ മലിനാ വാസനാ 
ബുധൈഃ 
പുനര്‍ജ്ജന്മാങ്കുരം തൃക്ത്വാ സ്ഥിതിഃ 
സംഭൃഷ്ട ബീജവത്‌ 


മലിനവാസന അഞ്ജാനിബദ്ധവും ഘനാഹംകാര 
ശാലിനിയും പുനര്‍ജന്മകാരിണിയും ആണെന്ന്‌ വിദ്വാന്മാര്‍ 
പറഞ്ഞിരിക്കുന്നു. വറുത്ത മാവിന്റെ സ്ഥിതിയാണ്‌ ശുദ്ധവാ 


P 


സനയ്ക്കുള്ളത്‌. 


I 


N 


63. ബഹുശാസ്ത്രകഥാകന്ഥാരോമന്ഥേന 
വൃഥൈവ 
കിം? അന്വേഷ്ചവും പ്രയത്നേന 
മാരുതേ ജ്യേതി രാന്തരം 


പ്രയോജനമില്ലാത്ത അനേകം ശാസ്ത്രങ്ങളും പുരാണ 
ങ്ങളും പഠിച്ചതുകൊണ്ടോ തുടരെയുള്ള സന്ന്യാസ വേഷധാ 
രണം കൊണ്ടോ എന്താണ്‌ പ്രയോജനം? ഹേ മാരുതേ, ശ്രമ 
ത്താല്‍ അന്തര്‍ജ്യോതിസ്സിനെയാണ്‌ ന്വേഷിക്കേണ്ടത്‌. 


64. ദര്‍ശനാദര്‍ശനേ ഹിത്വാ സ്വയം കേവലരുപതഃ 


യ ആസ്തേ കപിശാര്‍ദ്ദൂല ബ്രഹ്മ സ 
ബ്രഹ്മവിത്‌ സ്വയം 


ദര്‍ശനാദര്‍ശനം - അതായത്‌ അദ്ധ്യാരോപവാദങ്ങള്‍ 
വെടിഞ്ഞ്‌ കേവലം ആത്മസ്വരുപനായി വര്‍ത്തിക്കുന്നവന്‍ 


ബ്രഹ്മവിത്തായയ ബ്രഹ്മം തന്നെയാകുന്നു. 


65. അധീത്യ ചതുരോ വേദാന്‍ സര്‍വശാസ്ത്രാ 
ണ്യനേകശഃ 
ബ്രഹ്മതത്ത്വം ന ജാനാതി ദര്‍വീ 
പാകരസം യഥാ 


പരമാര്‍ത്ഥം അറിയാത്തവര്‍ നാലുവേദങ്ങളും സര്‍വ 
ശാസ്ത്രങ്ങളും പലതവണ അദ്ധ്യയനം ചെയ്താലും തവി 
എപ്രകാരം പാകരസത്തെ അറിയുന്നില്ലയോ അപ്രകാരം 


ബ്രഹ്മതത്ത്വത്തെ അറിയുകയില്ല. 


66. സ്വദേഹാശുചിഗന്ധേന ന വിരജ്യേത യഃ പുമാന്‍ 


വിരാഗകാരണം തസ്യ കിമന്യുപദിശ്യതേ 


സ്വന്തം ശരീരത്തിന്റെ അശുദ്ധീഗന്ധത്താല്‍ ആശരീര 
ത്തോട്‌ വിരക്തിയുണ്ടാകാത്ത പുരുഷന്‍ വേറെ വൈരാഗ്യ 


തകാരണങ്ങള്‍ എന്തുപദേശിക്കും. 


67. അത്യന്തമലിനോ ദേഹോ ദേഹീ 
ചാതൃന്തനിര്‍മ്മലഃ 


ഉഭയോരന്തരം ജ്ഞാത്വാ കസ്യ ശാചം 
വിധീയതേ 


ദേഹം അത്യന്തം മലിനവും ദേഹി അത്യന്തം നിര്‍മ്മല 
വുമാകുന്നു. ഇവയുടെ അന്തരം മനസ്സിലാക്കിയിട്ട്‌ ഏതിനാ 


ണു ശുചിത്വം വിധിക്കേണ്ടതെന്ന ചിന്തിക്കുക. 


68. ബദ്ധോ ഹിവാസനാബദ്ധോ മോക്ഷഃ 
സ്യാദ്വാസനാ 


ക്ഷയഃ വാസനാംസംപരിത്യജ്യമോക്ഷാര്‍ 
ത്ഥിത്വമപിത്യജ 


വാസ നാബദ്ധനാണ്‌ ബദ്ധന്‍. വാസനാക്ഷയം തിന്നെ 
യാണ്‌ മോക്ഷം. വാസനകളെ പരിതൃജിച്ച്‌ നീ തന്നെ ആനന്ദ 


മൂര്‍ത്തിയായി മോക്ഷാര്‍ത്ഥിത്വത്തേയും ഉപേക്ഷിക്കുക. 


69. മാനസീര്‍വാസനാഃ പൂര്‍വം ത്വക്താ 
വിഷയവാസനാഃ 


മൈത്രയാദിവാസനാനാമ്നീര്‍ ഗൃഹാണാ- 


മലവാസനഃ 


നീ ആദ്യമായി മാനസികമായ വിഷയവാസനകളെ വെടി 
ഞ്ഞ്‌ അമലവാസനകളായ മൈത്ര്ാദി സദ്വാസനകളെ ഗ്രഹി 
ക്കുക. 
70. താ അപൃതഃ പരിതൃജ താഭിര്‍വ്യവഹരന്നപി 
അന്തഃ ശാന്തഃ നമസ്നേഹോ ഭവ 


ചിന്‍മാത്രവാനഃ 


അവയില്‍ വ്യവഹരിക്കുന്നവനാണെങ്കിലും അനന്തരം 
അവയേയും പരിത്യജിച്ച്‌ ആന്തരമായി ശമിച്ച സര്‍വാഭിലാ 
ഷങ്ങളോടുകുടിയവനായും ചിന്‍മാ്രവാസനയോടുകുൂടിയ 
വനായും ഭവിക്കുക. 

71. താമപൃഥ പരിത്യജ്യ മനോബുദ്ധി സമമ്പിതാം 
ശേഷസ്ഥിര സമാധാനോ മയി ത്വം ഭവ മാരുതേ 
അല്ലയോ ഹനുമാനേ, മനസ്സ്‌, ബുദ്ധി ഇവയോടു 

ചേര്‍ന്ന അതിനെയും പരിത്യജിച്ച്‌ നീ ബാക്കി വിഷയങ്ങ 

ളിലും എന്നില്‍ ധ്യാനനിഷ്ഠനായും ഭക്തിയുക്തനായും 
തീരുക. 

72. അശബ്ദമസ്പര്‍ശമരൂപ മവ്യയം 
തഥാ രസം നിത്യമഗന്ധവച്ച യത്‌ 
അനാമഗോത്രം രൂപമീദൃശം 
ഭ ജസ്വ നിത്യം പവനാത്മജാര്‍ത്തിഹന്‍ 
ശബ്ദരഹിതവും സ്പര്‍ശരഹിതവും അരൂപവും അവ്യ 

യവും രസഹീനവും എന്നെന്നും ഗന്ധരഹിതവും നാമമോ 

ഗോത്രമോ ഇല്ലാത്ത രൂപത്തെ നിത്യവും ഭജിക്കുക. 

73. ദൃശി സ്വരൂപം ഗഗനോപമം പരം 
സകൃദ്വിഭാതം വജമേക മക്ഷരം 
അലേപകം സര്‍വഗതം യദദ്വയം 
തവേദ ചാഹം സകലം വിമുക്തിദം 
എന്റെ സ്വരൂപമാകട്ടെ ധ്യാനിക്കുന്നവര്‍ക്ക്‌ കണ്ണില്‍ 

ആകാശം പോലെ അപരിമിതമായി കാണപ്പെടുന്നും പ്രഭാമയ 

വും ഏകവും നാശഹീനവും നിര്‍ല്ലേപവും സര്‍വഗതവും 

അദ്വയവും ആയി പ്രതൃക്ഷപ്പെടു. മോക്ഷദായകമായ ആ 

പരബ്രഹ്മം തന്നെയാണ്‌ ഞാന്‍. 

74. ദൃശിസ്തു ശുദ്ധോ ഹമവിക്രിയാത്മകോ 
നമോ സ്തി കശ്ചിദ്ധിഷയഃ സ്വഭാവതഃ 
പുരസ്തിരശ്ചോര്‍ധ്വമധശ്ച സര്‍വതഃ 


സുപൂര്‍ണ ഭൂമാഹ മിതീഹ ഭാവയ 


ഞാന്‍ ശുദ്ധനും അവിക്രിയാത്മകനുമാണ്‌. എനിക്ക്‌ 


സ്വഭാവാത്‌ പ്രത്യേക വിഷയമൊന്നുമില്ല. മുമ്പിലും പുറകി 


I 


ലും സര്‍വഭാഗത്തും ഞാന്‍ സമ്പൂര്‍ണ്ണമായ ഭൂമാവോട്‌ കൂടിയ 
വനെന്ന്‌ മനസ്സിലാക്കുക. 
75. അജോ മരശ്വൈവ തഥാ ജരോമൃതഃ 

സ്വയം പ്രഭ സര്‍വഗതോ ഹമവ്യയഃ 

ന കാരണം കാര്യമതീത്യനിര്‍മ്മലഃ 

സദൈവ തൃപ്തോ ഹ മിതീഹ ഭാവയ 

ഞാന്‍ ജനനമില്ലാത്തവനും മരണമില്ലാത്തവനും ജരയി 
ല്ലാത്തവനും മൃതിയില്ലാത്തവനും സ്വയം പ്രനും സര്‍വഗത 
നും ആണ്‌. കാരണത്തെയും കാര്യത്തെയും അതിക്രമിച്ചുള്ള 


വനാണ്‌ ഞാന്‍. ഞാന്‍ സദാ തൃപ്തനാകുന്നു. അക്കാര്യവും 
ഓര്‍ത്തു കൊള്ളുക. 


76. ജീവന്മുക്തപദം തൃക്ത്വാ സ്വദേഹേ 
കാലസാത്കൃതേ 
വിശത്യദേഹമുക്തത്വം പവനോസ്പന്ദതാമിവ 
ജീവമുക്തന്റെ പദം കൈവിട്ട്‌ സ്വദേഹം കാലവശമാകു 


മ്പോള്‍ കാറ്റ്‌ സ്പന്ദഹീനതയെന്നപോലെ ആത്മാവിന്‌ അദേ 
ഹമുക്തത്വം കൈവരുന്നു. 


തദേസദ്യചാവ്യുക്തം തദ്വിഷ്ണോഃ പരമം പദം 


സദാപശ്യാന്തി സൂരയഃ ദിവിവ ചക്ഷുരാതതം A 


തദ്വിപ്രാസോ വിപന്വവോ ജാഗ്യവാംസഃ 
സമിന്ധതേ I 


വിഷ്ണോര്യത്‌ പരമം പദം 1! സത്യമിത്യുപനിഷത്‌ 11 


ആ കാര്യം ജുക്കിനാലും പറയപ്പെട്ടിട്ടുണ്ട്‌. ആ വിഷ്ണു 
വിന്റെ പരമമായ പദത്തെ ജ്ഞാനികള്‍ സദാ കാണുന്നു. 
ദ്യോവിലെന്ന പോലെ സമമായികാണുന്നതും ഏകവും മഹ 
ത്തുമായ ആ ചൈതന്യത്തെ ബോധമുള്ളവര്‍ കണ്ടെത്തുന്നു. 
ഇത്‌ സത്യമാകുന്നു. 


പൂര്‍ണ്ഠമദഃ പൂര്‍ണ്ണമിദം 
ണ ണ 


പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണമുദച്യുതേ 
പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ 


പൂര്‍ണ്ണ മേവാവശിഷ്യതേ 
ണ 


(ആ പരബ്രഹ്മം പൂര്‍ണ്ണമാണ്‌. ഈ സംസാരവും പൂര്‍ണ്ണം 
തന്നെ പൂര്‍ണ്ണമായ ബ്രഹ്മത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണത്വം തുളുമ്പുന്ന 
സംസാരവും പ്രവര്‍ത്തനനിരതനാകുന്നു. സമുദ്രത്തില്‍ നിന്ന്‌ 
എത്ര വെള്ളം കോരിയെടുത്താലും അതിലെ വെള്ളം 
അതുപോലെ നില്‍ക്കുന്നതുപോലെ ബ്രഹ്മവും എന്നും 
പൂര്‍ണ്ണമായി അവശേഷിക്കുന്നു. ഓം തത്‌ സത്‌). 


EY 


പ മുര്‍ശലേോപണ്ട്ഷത്ത്‌ ൭ 
യാ 


ശാന്തിപാഠം 


ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ 
വാചി പ്രതിഷ്ഠിതമാവിരാവിര്‍മ ഏധി വേദസ്യ മ 
ആണീ ശ്രുതം മേ മാര്രഹാസീ 
തനേനാധീതേനാ ഹോരാ ശ്ചരാത്‌ സംദധാമിജുതം 
വദിഷ്യാമി സത്യം വദിഷ്യാമി. തന്മാമവതു 
തദ്വക്താരമവതു. അവതുമാം അവതുവക്താരം ഓം. 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


സ്ഥാഃ 


എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കട്ടെ. എന്റെ 
മനസ്സ്‌ വാക്കില്‍ സ്ഥിരമാകട്ടെ. സ്വയം പ്രകാശാത്മാവേ, 
അങ്ങ്‌ എന്റെ മുന്നില്‍ പ്രത്യക്ഷമാകണമേ. അല്ലയോ മനോവാ 
ണികളെ, നിങ്ങള്‍ എന്റെ വേദജ്ഞാനത്തിനാധാരമാണ്‌. 
അതിനാല്‍ എന്റെ വേദാഭ്യാസത്തെ നശിപ്പിക്കരുത്‌. ഈ 
വേദാധ്യയനം കൊണ്ടാണ്‌ ഞാന്‍ രാവും പകലും ജീവിച്ചു 
കൊണ്ടിരിക്കുന്നത്‌. ഞാന്‍ മാനസികമായും വാചികമായും 


സത്യം പറയും സത്യം എന്നെ രക്ഷിക്കട്ടെ. വക്താവിനെ 
രക്ഷിക്കട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പ്രഥമഖണ്ഡം 


11 ഓം പുരുഷ സൂക്താര്‍ത്ഥ നിര്‍ണ്ണയം വ്യാഖ്യാ 
സ്യാമഃപുരുഷസംഹിതായാം പുരുഷ സൂക്താര്‍ത്ഥഃ 
സംഗ്രഹേണ പ്രോച്യതേ. സഹ്രസ ശീര്‍ഷേത്യര്രസ 
ശബ്ദോനന്ത വാചകഃ അനന്തയോജനം പ്രാഹ ദശാം 
ഗുല വചനസ്തഥാ. 


പുരുഷ സൂക്തത്താല്‍ പറയപ്പെട്ടിട്ടുളള അര്‍ത്ഥ 
നിര്‍ണ്ണയം ചിന്തിക്കാം. പുരുഷസംഹിതയാല്‍ അത്‌ ഇങ്ങനെ 
ചുരുക്കി വ്യാഖ്യാനിച്ചിരിക്കുന്നു. “സഹസ്രേ ശബ്ദത്തിന്റെ 
അര്‍ത്ഥം അനന്തം എന്നാണ്‌ അനന്തയോജനമെന്ന അര്‍ത്ഥ 
ത്തെ കുറിക്കുന്നു. ദശാംഗുലം എന്ന പദവും അനന്താര്‍ 


ത്ഥകമാണ്‌. 


P 


fh 


2. തസ്യ പ്രഥമയാ വിഷ്ണോഃ ദേശ തോ വ്യാപ്തി 
രീരിതാഃ ദ്വിതീയ യാ ചാസ്യ വിഷ്ണോഃ കാലതോ 
വ്യാപ്തിരുച്യതേ 


പുരുഷ സൂക്തത്തിലെ ആദ്യത്തെ മന്ത്രത്താല്‍ ഭഗവാന്‍ 
വിഷ്ണുസര്‍വദേശ വ്യാപിയാണെന്നും ദ്വിതീയ മന്ത്രത്താല്‍ 
അദ്ദേഹം സര്‍വകാലവ്യാപിയാണെന്നും പറയപ്പെട്ടു. 


3. വിഷ്ണോര്‍ മോക്ഷ പ്രദത്വം ച കഥിതം 
തു തൃതീയയാ 
ഏതാവാനസ്യ മഹിമാ, എന്നതിനാല്‍ ഹരിയുടെ 
വൈഭവം വര്‍ണ്ണിച്ചു. 


4. ഏതേനൈവ ച മന്ത്രേണ ചതുര്‍വ്യൂഹോ 
വിഭാഷിതഃ 


ത്രിപാദിത്യനയാ പ്രോക്തമനിരുദ്ധസ്യ വൈഭവം. 


ഈ മൂന്നു മന്ത്രങ്ങളില്‍ കൂടിയും ചതുര്‍ വ്യൂഹവുമായി 
ബന്ധപ്പെട്ടിരിക്കുന്ന ഭഗവത്‌ സ്വരൂപം വര്‍ണ്ണിച്ചു. ‘ഗ്തിപാദ്‌ 
ത്താല്‍ ചതുര്‍ വ്യൂഹത്തിലെ അനിരുദ്ധമൂര്‍ത്തിയുടെ 
വൈഭവം പറഞ്ഞു. 


5. തസ്മാദ്ധിരാഡിത്യനയാ പാദനാരായണാദ്ധരേഃ 
പ്രകൃതേഃ പുരുഷസ്യാപി സമുത്പത്തിഃ 
്രദര്‍ശിതാ 


“തസ്മാദ്‌ വിരാട്‌” എന്നതിനാല്‍ പാദ വിഭൂതിരൂപമായ 
നാരായണനില്‍ നിന്നും പ്രകൃതിയും പുരുഷനും ഉദ്ഭവിച്ച 
തായി പ്രതിപാദിച്ചിരിക്കുന്നു. 


6. യത്‌ പുരുഷേണേത്യനയാ സൃഷ്ടിയജ്ഞഃ 
സമീരിതഃ 


സപ്താസ്യാസന്‍ പരിധയഃ സമിധശ്ച സമീരിതാഃ 


“യത്‌ പുരുഷേണ്‌ എന്നതിനാല്‍ സൃഷ്ടിയാകുന്ന 
യജ്ഞത്തപ്പറ്റി പറഞ്ഞതിനുശേഷം “സപ്താസ്യാസന്‍' 
എന്നതിനാല്‍ സൃഷ്ടിയജ്ഞത്തിനുളള സമിത്തുകള്‍ 
വര്‍ണ്ണിക്കുന്നു. 

ണ 
7. “തം യജ്ഞാമിതി” മന്ത്രേണ സൃഷ്ടി 

യജ്ഞഃ സമീരിതഃ 
അനേനൈവ ച മന്ത്രേണ മോക്ഷാ ശ്ച 


സമുദീരിതാഃ 


“തം യജ്ഞ” മെന്ന മന്ത്രത്താല്‍ ഈ സൃഷ്ടിയെ 
ജ്ഞത്തിന്റെയും പുഷ്ടിയെപ്പറ്റിയും മുക്തിയെപ്പറ്റിയും 


പ്രതിപാദിച്ചു. 
8. “അസ്മാദിതി” ച മന്ത്രേണ ജഗത്‌ സൃഷ്ടിഃ 
സമീരിതാ 
“വേദാഹമിതി” മന്ത്രാഭ്യാം വൈഭവം 


കഥിതം ഹരേഃ 


“തസ്മാദിതി” എന്ന മന്ത്രത്താല്‍ സപ്ത മന്ത്രങ്ങള്‍വരെ 


യുള്ള വിശ്വസൃഷ്ടിയെപ്പറ്റി പ്രതിപാദിച്ചു. “വേദാഹം” എന്ന 
തിനാല്‍ ഹരിയുടെ വൈഭവം പറയപ്പെട്ടു. 


9. യജേഞനേത്യുപസംഹാരഃ സൃഷ്ടേര്‍മോക്ഷസ്യ 


ചേരിതഃയ ഏവമേതദ്‌ ജാനാതി സഹി 
മുക്തോ ഭവേദിതി. 


“യജ്ഞേന” എന്ന മന്ത്രത്താല്‍ സൃഷ്ടിയെപ്പറ്റിയും 
മുക്തിയെപ്പറ്റിയും ഉപസംഹാര രൂപത്തില്‍ വര്‍ണ്ണിച്ചിരി 
ക്കുന്നു. ഇങ്ങനെ പുരുഷ സുക്തത്തെപ്പറ്റി അറിഞ്ഞിട്ടു 
ളളവന്‍ തീര്‍ച്ചയായും മുക്തനാകുന്നു. 


ദവിതീയഖണ്ഡം 


1. അഥ തഥാ മുദ്ഗലോപനിഷദി. പുരുഷ സുക്തസ്യ 
വൈഭവം വിസ്തരേണ പ്രതിപാദിതം വാസുദേവ 
ഇന്ദ്രായ ഭഗവത്‌ ജ്ഞാനമുപദിശ്യ പുനരപി സൂക്ഷ്മ 
ശ്രവണായ ്രണതായേന്ദ്രായ പരമരഹസ്യഭൂതം 
പുരുഷ സൂക്താഭ്യാം ഖണ്ഡദ്വയാഭ്യാമുപാദിശത്‌. 


മുദ്ഗലോപനിഷത്തില്‍ പുരുഷ സൂക്ത വൈഭവത്തെ 
പ്പറ്റി സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട്‌. ആ സൂക്ഷ്മ ജ്ഞാനം 
ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വിനയപൂര്‍വം വന്ന 
ദേവേന്ദ്രന്‌ ഭഗവാന്‍ വാസുദേവന്‍ രണ്ടു ഖണ്ഡങ്ങളിലായി 
പുരുഷസൂക്തം ഉപദേശിച്ചു. 


2. ദ ഖണ്‍്ഡാവും ച്യോതേയോ യ മുക്തഃ സ 
പുരുഷോ നാ നാ രൂപ ജ്ഞാനാ ഗോചരം 
സംസാരിണാമതി ദൂര്‍ജേഞയം വിഷയം വിഹായ 
ക്ലേശാദിഭിഃ സംക്ലിഷ്ട ദേവാദി ജിഹീര്‍ഷയാ സഹ്ര 
കലാവയവ കല്യാണം ദൃഷ്ടമാത്രേണ മോക്ഷദാ 
വേഷമാദദേ തേന വേഷണ ഭൂമ്യാഭിലോകം വ്യാപ്യ 
അനന്തയോജന മത്യതിഷ്ഠത്‌. 


പുരുഷ സൂക്തത്തില്‍ രണ്ടു ഖണ്ഡങ്ങളുണ്ട്‌ അവയില്‍ 
വര്‍ണ്ണിക്കപ്പെടുന്ന പുരുഷന്‍ നാമം, രൂപം, ജ്ഞാനം എന്നി 
വയില്‍ നിന്നെല്ലാം മുക്തനായതിനാല്‍ സംസാരാദികള്‍ക്ക്‌ 
ദൂര്‍ജേഞയനാണ്‌. അതിനാല്‍ ആ പുരുഷന്‍ പ്രപഞ്ചത്തിലെ 
ജീവികള്‍ക്ക്‌ വേണ്ടി തന്റെ ദുര്‍ജേഞയമായ ആ രൂപമു 
പേക്ഷിച്ച്‌ ദുഃഖാദികളിപെട്ടുഴലുന്ന ദേവാദികളുടെ നന്മക 
രുതി അനന്ത കലായുക്തമായ രൂപം ധരിച്ചു. ആ രൂപം 
ദര്‍ശനമാത്രയില്‍ മോക്ഷം നല്‍കുന്നു. അതേ രൂപത്തില്‍ 
അദ്ദേഹം ലോകത്തിലാകെ വ്യാപിച്ചിരിക്കുന്നു. 


3. പുരുഷോ നാരായണോ ഭൂതം ഭവ്യം ഭവിഷ്യച്ചാ 


സീത്‌ സ ഏവ സർവേഷാം മോക്ഷ 
ദശ്ചാസീത്‌ സ 


ച സര്‍വസ്മാന്‍ മഹിമ്നോ ജ്യായാന്‍ തസ്മാന്ന 
കോപി ജ്യായാന്‍. 


വിശ്വ സൃഷ്ടിക്കു മുമ്പ്‌ ത്രികാലാത്മകനായ നാരായ 
ണന്‍ മാത്രമേ സ്വ സ്വരൂപത്തില്‍ ഉണ്ടായിരുന്നുള്ളു. അദ്ദേഹം 


- 


N 


മഹിമാതിശനാണ്‌. സര്‍വ ജീവികള്‍ക്കും മോക്ഷദനാണ്‌. 
അദ്ദേഹത്തില്‍ കവിഞ്ഞ്‌ ആരുമില്ല. 


4. മഹാ പുരുഷ ആത്മാനാ ചതുര്‍ധാ കൃത്വാ ത്രിപാ 
ദേന പരമേ വ്യോമ്നിചാസീത്‌. ഇതരേണ 


ചതുര്‍ത്ഥേന അനിരുദ്ധ നാരായണേന 
വിശ്വാന്യാസന്‍. 


ആ മഹാത്മാവ്‌ സ്വയം നാലു രൂപത്തില്‍ ആവിര്‍ഭവിച്ചു. 
അവയില്‍ മൂന്നംശങ്ങളോടു കൂടി പരമ വ്യോമത്തില്‍ വസിച്ചു. 
ചതുര്‍ത്ഥാംശം അനിരുദ്ധനാരായണന്‍ എന്ന പേരില്‍ 
അറിയപ്പെടുന്നു. ആ നാരായണന്‍ തന്നെയാണ്‌ പ്രപഞ്ചം 
സൃഷ്ടിച്ചത്‌. 


5. സച പാദ നാരായണേ, ജഗത്‌ സ്രഷ്ടം പ്രകൃ 
തിമ ജനയത്‌. സ സമൃദ്ധകായഃ സന്‍ സൃഷ്ടികര്‍മ്മ 
ന ജജ്ഞിവാന്‍. സ സമൃദ്ധകായഃ സന്‍ സൃഷ്ടി 
കര്‍മ്മ നജജ്ഞിവാന്‍. സോ നിരുദ്ധ നാരായണ 
സ്തസ്മൈ സൃഷ്ടിമുപാദിശത്‌. ബ്രഹ്മംസ്തവേന്ദ്രി 
യാണി യാജകാനി ധ്യാത്വാ കോശ ഭൂതം ദൃഡം 
ഗ്രന്ഥി കളേവരം ഹവിര്‍ ധ്യാത്വാ ശരഭൂതും രസം 
ധ്യാത്വൈവഗ്ന ഹുത്വാ അംഗസ്പര്‍ശാത്‌ കളേവ 
രോ വ്രജം ഹീഷ്യതേ. തതഃ സ്വകാര്യാന്‍ സര്‍വ 
പ്രാണി ജീവാന്‍ സൃഷ്‌ ടപാപശ്വാധ്യാഃ പ്രാദൂര്‍ 
ഭവിഷ്യന്തി തതഃ സ്ഥാവര ജംഗമാത്മകം ജഗദ്ഭ 
വിഷ്യതി ഏതേന ജീവാത്മ മനോര്യോഗേന മോക്ഷ 
പ്രകാരശ്ച കഥിതഃ ഇത്യനു സന്ധേയംഃ യ ഇമം സൃ 
ഷ്ടി യജ്ഞം ജാനാതി മോക്ഷ്രപകാരം ച സര്‍വമായു 
രേതി. 


ചതുര്‍ത്ഥാംശ രൂപിയായ അനിരുദ്ധന്‍ ലോക സൃഷ്ടി 
ക്കുവേണ്ടി പ്രകൃതിയെ സൃഷ്ടിച്ചു. പ്രകൃതിരൂപമായ ബ്രഹ്മാ 
വിന്‌ ശരീരം ലഭിച്ചിട്ടും സൃഷ്ടികര്‍മ്മ ജ്ഞാനം നേടാന്‍ 
കഴിഞ്ഞില്ല. അപ്പോള്‍ അനിരുദ്ധനാരായണന്‍ ബ്രഹ്മാവിന്‌ 
സൃഷ്ടിക്രമം ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം ്രഹ്മാവി 
നോട്‌ പറഞ്ഞു:-“ബ്രഹ്മന്‍, അങ്ങ്‌ സ്വന്തം ഇന്ദ്രിയങ്ങളെ 
യജ്ഞകര്‍ത്താക്കളായും കമലനാളത്തില്‍ നിന്നും ഉണ്ടായ 
അങ്ങയുടെ ശരീരത്തെ ഹവിസ്സായും എന്നെ അഗ്നിയായും 
വസന്തകാലത്തെ ആജ്യമായും ഗ്രീഷ്മത്തെ സമിത്തായും 
ശരത്‌ കാലത്തെ രസരൂപമായും ധ്യാനിച്ച്‌ യാഗം നടത്തിയാല്‍ 
അങ്ങയുടെ ശരീരം വ്രജം പോലെ സുദ്യഡ്മായിത്തീരും. 
അപ്പോള്‍ എല്ലാ ജീവികളും ഉണ്ടാകും. അങ്ങനെ സ്ഥാവര 
ജംഗമ രൂപത്തിലുളള സമ്പൂര്‍ണ്ണ വിശ്വവും ദൃശ്യമാകും 
ജീവാത്മ പരമാത്മ സംയോഗത്താല്‍ മോക്ഷമാര്‍ഗ്ഗവും 
ഉപദേശിക്കപ്പെട്ടു. ഈ സൃഷ്ടി യജ്ഞത്തെയും മോക്ഷ പ്രകാ 
രത്തെയും അറിയുന്ന മനുഷ്യന്‍ പൂര്‍ണ്ണായുസ്സ്‌ നേടുന്നു. 


തൃതീയ ഖണ്ഡം 


1. ഏകോ ദേവോ ബഹുധാവിനിഷ്ട അജയമാനാ 
ബഹുധാവിജായത. 


യഥാര്‍ത്ഥത്തില്‍ ജന്മാദി രഹിതനായ ആ ഒരേ a 
ദേവന്‍ തന്നെ പല പ്രകാരത്തില്‍ പ്രവേശിച്ച്‌ അനേക രൂപ 
ത്തില്‍ പ്രകടമായി. 


2. തമേതമഗ്നിരിത്യധ്വര്യവഃഉപാസതേ യജുരിത്യേ 


ഷ ഹമീദം സര്‍വം യു നക്തി. സാമേതി ഛന്ദോഗാഃ 
ഏതസ്മിന്‍ ഹീദം സര്‍വം പ്രതിഷ്ഠിതം. വിഷമിതി 
സര്‍പ്പാഃ സര്‍പ്പ ഇതി സര്‍പ്പ വിദഃ ഉതര്‍ഗ്ഗിതാ ദേവാഃ 
രയിരിതി മനുഷ്യാ മായേത്യ സുരാഃ സ്വധേതി പിതരഃ 
ദേവജന ഇതി ദേവജന വിദഃ രൂപമിതി ഗന്ധര്‍വാഃ 
ഗന്ധര്‍വ ഇതി അപ്സരഃ തം യഥാ യഥോപാസ്തേ 
തഥൈവ ഭവതി. തസ്മാദ്‌ ബ്രാഹ്മണഃ പുരുഷ രൂപം 
പരം ബ്രഹ്മവാഹമിതി ഭാവയേത്‌ തദ്രൂപോ ഭവതി യ 
ഏവം വേദ. 


അഗ്നി രൂപത്തില്‍ ഇതിനെത്തന്നെയാണ്‌ അധ്വര്യുക്കള്‍ 
ഉപാസിക്കുന്നത്‌. യജുര്‍വേദികള്‍ അതിനെ യജുസ്സ്‌ എന്നു 
കരുതി സര്‍വ യജ്ഞങ്ങളിലും നിയോഗിക്കുന്നു. സാമഗന്മാര്‍ 
ഇതിനെ സാമമെന്ന്‌ കരുതുന്നു. ദൃശ്യ പ്രപഞ്ചമാകെ നാരാ 
യണരുപത്തില്‍ നിലകൊളളുന്ന അതിനെ സര്‍പ്പങ്ങള്‍ 
വിഷമെന്ന്‌ കരുതുന്നു. സര്‍പ്പത്തെ അറിയുന്നവന്‍ അതിനെ 
അമൃതമെന്നും മനുഷ്യന്‍ ധനമെന്നും കരുതുന്നു. 
അസുരന്മാര്‍ മായയെന്നും അപ്സരസ്സുകൾ ഗന്ധര്‍വനെന്നും 
ഉപാസകന്മാര്‍ ദേവനെന്നും പിതൃക്കള്‍ സ്വധാ എന്നും 
ചിന്തിക്കുന്നു. ഇങ്ങനെ ഇത്‌ പല പ്രകാരത്തില്‍ കരുതുന്നു. 
എങ്ങനെ ഉപാസിക്കുന്നോ ആ വിധത്തില്‍ കാണപ്പെടുന്നു. 
അതിനാല്‍ ബ്രഹ്മ ജ്ഞാനി പുരുഷരൂപമായ പര്രബഹ്മം ഞാന്‍ 
തന്നെയെന്ന്‌ കരുതുന്നു. അങ്ങനെ ഭാവന അവനെ അതാക്കി 
ത്തീര്‍ക്കുന്നു. ഈ രഹസ്യം അറിയുന്നവനും അതേ ഭാവം 
ലഭിക്കുന്നു. 


ചതുര്‍ത്ഥ ഖണ്ഡം 


1. തദ്ബ്രഹ്മ താപ്രതയാതീതം ഷട്കോശവിനിര്‍ 
മ്മുക്തം. ഷഡൂര്‍മ്മി വര്‍ജിതം പഞ്ചകോശാതീതം 
ഷഡ്‌ ഭാവവികാര ശുന്യമേവ മാദി സര്‍വ വിലക്ഷണം 
ഭവതി. താപത്രയം ത്വാധ്യാത്മികാ ധി ഭാതികാധി 
ദൈവികം കര്‍ത്ത്യ കര്‍മ്മകാര്യ ജ്ഞാതൃ ജ്ഞാന 
ജേഞയ ഭോക്തൃ ഭോഗഭോഗമിതി ത്രിവിധം. 


പരബ്രഹ്മംതാപരത്യാതീവും ഷഡകോശവിനിര്‍മുക്ത 
വും ഷഡൂര്‍മി വിവര്‍ജിതവും പഞ്ചകോശാതീതവും 
ഷഡ്ഭാവ വികാ ശൂന്യവും സര്‍വ വിധത്തിലും വിലക്ഷണമാ 
കുന്നു. ആധ്യായത്മികം, അധിഭാതീകം, ആധി ദൈവീകം 
എന്ന താപ്രതയങ്ങള്‍ കര്‍ത്തൃകര്‍മ്മ കാര്യം ജ്ഞാനജ്ഞാതൃ 
ജ്ഞേയം ഭോക്ത്യ ഭോഗഭോഗ്യം എന്ന്‌ മൂന്ന്‌ വിധമാണ്‌. 


2. ത്വങ്‌ മാംസ ശോണിതാസ്ഥി സ്നായു 
മജ്ജാഃ ഷട്‌ 


കോശാ കാമക്രോധ ലോഭമോഹമദ 
മാത്സര്യ മാത്യാദി 


1 


ഷട്വ ഗാഃ അന്നമയ്രപാണമനോമയ 


വിജ്ഞാനമയാ നന്ദമയാ ഇതി പഞ്ച 
കോശാഃ പ്രിയാത്മ 


ജനന വര്‍ദ്ധന പരിണാമക്ഷയനാശാഃ 
ഷഡ്‌ ഭാവാഃ 


അശനായാ പിപാസാ ശോകമോഹ ജരാമരാ 
നീതി ഷഡൂര്‍ 


മയഃ കുലഗോത്ര ജാതി വര്‍ണ്ണാശ്രമരുപാണി 


ഷഡ്‌ ക്രമാ? ഏതദ്യോഗേന പരമ പുരുഷോ 
ജീവോ ഭവതി, നാന്യം; 


ചര്‍മ്മം, മാംസം, രക്തം, അസ്ഥി, നാഡി, മജ്ജ, ഇവ 
ആറും ഷഡ്‌ കോശങ്ങള്‍; കാമം ക്രോധം മോഹം, ലോഭം 
മദം മാത്സര്യം ഇവ ശത്രുക്കളായ ഷഡ്‌ വര്‍ഗ്ഗങ്ങള്‍; പ്രാണ 
മയം മേനോമയം അന്നമയം ആനന്ദമയം വിജ്ഞാനമയം ഇവ 
അഞ്ചും പഞ്ചകോശങ്ങള്‍; പ്രിയത്വം ജനനത്വം, വൃദ്ധി 
പരിണാമംക്ഷയം, നാശം ഇവ ആറും ഷഡ്‌ ഭാവങ്ങള്‍; 
വിശപ്പ്‌, ദാഹം, ശോകം, മോഹം, ജരമൃത്യു ഇവ ആറും 
ഷഡമൂര്‍ത്തികള്‍; ജാതി, വര്‍ണ്ണം, ആശ്രമം, കുലം, ഗോത്രം, 
രൂപം ഇവ ആറും ഷഡ് ശ്രമങ്ങള്‍; ഇവയുടെയെല്ലാം 
സംയോഗത്താലാണ്‌ പരമപുരുഷന്‍ ജീവനായിത്തീരുന്നത്‌. 
മറ്റു വിധത്തിലല്ല. 


3. യ ഏതദുപനിഷദം നിതൃമധീതേ സോഗ്നി 
പൂതോ ഭവതി. സവായു പൂതോ ഭവതി. സ ആദിത്യ 
പൂതോ ഭവതി. അരോഗീ ഭവതി. ശ്രീമാംശ്വ ഭവതി. 
പുര്തപന്രതാദിഭിഃ സമൃദ്ധോ ഭവതി. ശ്രീമാംശ്ച 
ഭവതി. പുത്രപനത്രാദിഭിഃ സമ്ൃദ്ധോ ഭവതി.ശ്രീമാംശ്ചവ 
ഭവതി. പുത്രപനത്രാദിഭിഃ സമൃദ്ധോ ഭവതി. വിദ്വാം 
ശ്വ ഭവതി. ല മഹാപാതകാത്‌ പൂതോ ഭവതി. 
സുരാപാനാത്‌ പൂതോ ഭവതി. അഗമ്യാഗമനാത്‌ പൂതോ 
ഭവതി. മാതൃഗമനാത്‌ പൂതോ ഭവതി. ദുഹിതൃ 
സ്നുഷാഭി ഗമനാത്‌ പൂതോ ഭവതി. സ്വര്‍ണ്ണസ്തേ 
യാത്‌ പൂതോ ഭവതി വേദി ജന്മ ഹാനാത്‌ പൂതോ 
ഭവതി. ദുഹിതൃസ്നുഷാഭി ഗമനാത്‌ പൂതോ ഭവതി. 
ഗുരോരശ്രൂഷണാത്‌ പൂതോ ഭവതി. അയാജ്യയാ 
ജനാത്‌ പൂതോ ഭവതി. അദക്ഷ്യ ഭക്ഷണാത്‌ പൂതോ 
ഭവതി. ഉഗ്രപതിഗ്രഹാത്‌ പൂതോ ഭവതി. പരദാരഗ 
മനാത്‌ പൂതോ ഭവതി. കാമക്രോധ ലോഭ മോഹേര്‍ 
ഷ്യാ ദിഭിരബാധിതോ ഭവതി. സര്‍വേഭ്യഃ പാപേഭ്യോ 
മുക്തോ ഭവതി. ഇഹ ജന്മനി പുരുഷോ ഭവതി. 


എന്നും ഈ ഉപനിഷത്ത്‌ വായിക്കുന്നവന്‍ അഗ്നിപൂ 


തനും വായുപൂതനും അരോഗിയും ഐശ്വര്യവാനും 
പുത്രപനത്രാദിസമൃദ്ധനും വിദ്വാനും മഹാപാപവിമുക്തനും 
മദ്യപാനദോഷ വിമുക്തനും അഗമ്ൃഗമന പാപവിമുക്തനും 
മാതൃദുഹിത്ൃസ്നുഷാദിഗമനപാപ വിമുക്തനും ആയിത്തീ 
രുന്നു. ഗുരുശുശ്രൂഷ ചെയ്യാതിരിക്കല്‍, അഭക്ഷ്യ ഭക്ഷണം 
പരദാരഗമനം മുതലായ പാപത്തില്‍ നിന്ന്‌ വിമുക്തനാകു 
ന്നു. അവനെ കാമക്രോധ ലോഭ മോഹേര്‍ഷ്യാദികള്‍ ബാധി 
ക്കില്ല. സര്‍വപാപവിമുക്തനായി ഈ ജന്മത്തില്‍ തന്നെ 
പുരുഷനായി അവന്‍ സമ്മാന്യനാകുന്നു. 


4. തസ്മാദേതത്‌ പുരുഷ സൂക്താര്‍ത്ഥമതിരഹസ്യം 
രാജഗുഹ്യം ദേവ ഗുഹ്യം ഗുഹ്യാദപി ഗുഹൃതരം 
നാദീക്ഷിതായോപദിശേത്‌; നാനൂചാനായ 
നായജ്ഞ ശീലായ്‌ നാവൈഷ്ണവായ 

നായോഗിനേ ന 


ബഹു ഭാഷിണേ നാ പ്രിയ വാദിനേ 
നാസം വത്സര വേദിനേ നാതുഷ്ടായ 


നാനധീത വേദായ ഉപദിശേത്‌ 
ഗുരുരപ്യേവം വിത്‌ 
ശുചന ദേശേ പുണ്യനക്ഷത്രേ പ്രാണാനായമൃ 


പുരുഷം ധ്യായന്നുപസന്നായ ശിഷ്യായ ദക്ഷിണ 


കര്‍ണ്ണേ. പുരുഷ സൂര്താര്‍ത്ഥമുപദി ശേത്‌ 
വിദ്വാന്‍ ന ബഹുശോ വദേത്‌ യാതയാമോ ഭവതി. 
അസകൃത്‌ കര്‍ണ്ണമുപദിശേത്‌. ഏതത്‌ കുര്‍വാണോ 
അധ്ധയേതാ അധ്യാപകശ്ച ഇഹ ജന്മനി പുരുഷോ 
ഭവതീത്യുപനിഷത്‌. 


അതുകൊണ്ട്‌ ഈ പുരുഷസൂക്താര്‍ത്ഥം രാജഗുഹ്യവും 
ദേവഗുഹ്യവും ഗുഹ്യാത്ഗുഹൃതരവുമാണ്‌. ഇതിന്റെ അര്‍ 
ത്ഥം അത്യന്തം രഹസ്യമാണ്‌. അഭിക്ഷിതനും അനൂചാനനും 
അയജ്ഞശീലനും അവൈഷ്ണവനും അയോഗിക്കും ബഹു 
ഭാഷിക്കും. അപ്രിയവാദിക്കും അനധീതവേദനും ഇത്‌ 
ഉദേശിക്കരുത്‌. വിദ്വാനായ ഗുരു വിശുദ്ധ സ്ഥാനത്തിരുന്ന്‌ 
പുണ്യനക്ഷത്രത്തില്‍ പ്രാണായാമത്തോടെ പരപുരുഷനെ 
ധ്യാനിച്ച്‌ വിനയജിജ്ഞാസാമ്പിതനായ ശിഷ്യന്റെ വലതു 
ചെവിയില്‍ പുരുഷസൂക്താര്‍ത്ഥമപദേശിക്കുക. ഏറെ 
പറയരുത്‌. അങ്ങനെ ചെയ്താല്‍ ഉപദേശം ദൂഷിതമാകും. 
ചെവിയില്‍ പലവട്ടം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഉപ 
ദേശിച്ചാല്‍ അധ്യേതാവും അധ്യാപകനും പുരുഷനായി 
ഭവിക്കും എന്ന്‌ ഉപനിഷത്ത്‌ നിര്‍ദ്ദേശിക്കുന്നു. 


മുദ്ഗലോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


K 


പ ഒരമുര്ര്രേയഃണ്ട്യൂപനവഘത്ത്‌ ൦ 


ശാന്തിപാഠം 


ഓം. ആപ്യായന്തു മമാംഗാനം വാക്‌ പ്രാണ 
ശ്ചക്ഷു ശ്രോതാമഥോബലമിന്ദ്രിയാണി ച സര്‍വാണ്‌. 
സര്‍വം ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം 
വാനാ ബ്രഹ്മ നിരാകാരോ ദ നിരാകരണ മസ്ത്വ 
നിരാകരണം മേ അസ്തു തദാത്മനി നിരതേ യ 
ഉപനിഷത്‌ സു ധര്‍മ്മാസ്തമയി സന്തു. തേമയി 
സന്തു. ഓം ശാന്തി: ശാന്തി: ശാന്തി: 


ഓം എന്റെ അംഗങ്ങള്‍ പരിപുഷ്ടി പ്രാപിക്കട്ടെ. വാക്ക്‌ 
പ്രാണന്‍ ന്റേതം ശ്രോത്രം എന്നിവയും ഇന്ദ്രിയങ്ങളും പുഷ്ടി 
പ്രാപിക്കട്ടെ. ഇത്‌ ഉപനിഷദുക്തമായ ബ്രഹ്മമാണ്‌. ഞാന്‍ 
അതിനെ നിരാകരിക്കുന്നില്ല. ര്ബഹ്മം എന്നെ പരിതൃജിക്കാ 
തിരിക്കട്ടെ. എനിക്കും (ബഹ്മത്തിനും തമ്മില്‍ അഭേദ്യമായ 
ബന്ധം ഉണ്ടാകട്ടെ. ബ്രഹ്മ നിരതനായ എന്നില്‍ ഉപനിഷ 
ദുക്തങ്ങളായ ധര്‍മ്മങ്ങള്‍ സ്ഥിതിചെയ്യട്ടെ. ഓം. ശാന്തി: 
ശാന്തി: ശാന്തി: 


ഓം ബൃഹദ്രഥോ വൈനാമ രാജാ രാജ്യേ 
ജ്യേഷ്ഠം പുത്രം നിധാപയിത്വാ ഏത മശാശ്വതം 
മനൃമാനാഃ ശരീരം വൈരാഗ്യമുപേതോരണ്യം 
നിര്‍ജഗാമ. സത്രത പരമം തപ ആസ്ഥായ ആദിത്യ 
മീക്ഷമാണ ഉര്‍ധ്വ ബാഗുസ്തിഷ്ഠന്തേ സഹ്ര്രസ്യ 
മുനിരന്തികമാജഗാമാഗനിരിവാധുമകസ്‌ തേജസാ 
നിര്‍ദഹന്നിവാത്മവിത്‌ ഭഗവാന്‍ ശാകായന്യ 
ഉത്തിഷ്ഠോത്തിഷ്ഠ വരം വ്യണീഷ്വാ അതി രാജന 
മ്രബവീത്‌. സതസ്മൈ നമസ്കൃത്യോ വാച 
ഭഗവാന്നാഹമാത്മ വിത്തം തത്വ വിത്‌ ശൃണുമോ 
വയം സത്വം നോ ബ്രൂഹീത്യേതദ്‌ വ്രതം പുരസ്താ 
ദശക്യം മാപൃച്ഛു (പശ്ന മൈക്ഷ്വാ തകാന്യാന്‍ 
കാമാന്‍ വ്യണീഷ്വേതി ശാകായന്യസ്യ ചരണാ വഭി 
മുശ്യമാനോരാജേമാം ഗാഥാം ജഗാദ. 


ഈ ശരീരം അനിത്യമാണെന്ന ബോധം ബൃഹദ്രഥന്‍ 
എന്ന രാജാവിനുമുണ്ടായി. അതോടെ അദ്ദേഹത്തിന്‌ വൈരാ 
ഗ്യം ഉദയം ചെയ്തു. തന്മൂലം രാജ്യത്തെ ജ്യേഷ്ഠപുര്തനെ 
ഏല്പിച്ച്‌ വനത്തിലേക്കു പോയി. അവിടെ അദ്ദേഹം ഏറെ 
ക്കാലം കഠിന തപസ്സു ചെയ്തു. സൂര്യാഭിമുഖമായി നിന്നു 
കൊണ്ട്‌ അദ്ദേഹം ഈര്‍ധ്വബാഹുവായി നിലയുറപ്പിച്ചു. 
ആയിരം വര്‍ഷം കഴിഞ്ഞപ്പോള്‍ അദ്ദേഹത്തിന്റെ തപശ്ചര്യ 
യുടെ ഫലമായി ആത്മജ്ഞാനിയായ ശാകായനന്‍ എന്ന 
മുനി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. പുകയില്ലാത്ത 
അഗ്നിയെപ്പോലെ അദ്ദേഹത്തിന്റെ തേജസ്സ്‌ പ്രകാശിച്ചു. 


അദ്ദേഹം രാജാവിനോട്‌ പറഞ്ഞു:- എഴുന്നേല്‍ക്കൂ. ... എഴു 


ന്നേല്‍ക്കൂ. വരം ആവശ്യപ്പെടുക. 


രാജാവ്‌ പറഞ്ഞു:- ഭഗവാനെ, ഞാന്‍ ആത്മജ്ഞാനി 
യാണെന്ന്‌ ഞാന്‍ കേട്ടിട്ടുണ്ട്‌. അതിനാല്‍ എനിക്ക്‌ ആത്മ 
ജ്ഞാനമാകുന്ന വരം തരണേ; അതു കേട്ട്‌ മുനി പറഞ്ഞു: 
ഇക്ഷ്വാകു വംശജനായ രാജാവേ, മറ്റെന്തെങ്കിലും വരം ചോദി 
ച്ചുകൊള്ളുക. പണ്ടു മുതലേ വളരെ വളരെ കഠിനമെന്നു 
കരുതിപ്പോന്ന ഈ വരം ചോദിക്കരുത്‌. ഇത്‌ കേട്ട്‌ ബൃഹദ്ര 
ഥന്‍ ശാകായനന്റെ പാദങ്ങള്‍ ഗ്രഹിച്ചു ഇങ്ങനെ പറഞ്ഞു. 


2. ഭഗവനസസ്ഥി ചര്‍മ്മ സ്നായു മജ്ജാ മാംസ 
ശുക്ര ശോണിത ശ്ശേഷ്മാ ശ്രു ദുഷിതേ വിണ്‍ മൂത്രാ 
വാതപിത്ത കഫ സംഘാതേ ദുര്‍ഗന്ധേ നിസ്സാരേ ഉ 
സ്മിന്‍ ശരീരേ കിം കാമോപഭോഗൈ: 


3. കാമക്രോധ ലോഭ ഭയമോഹവിഷാദേര്‍ വ്യേഷ്ട 
വിയോഗാനിഷ്ട സംപ്രയഗ തമത്‌ പിപാസാ 
ഇരാമൃത്യു രോഗ ശോകാധ്യൈ രഭിപതേ 7 സ്മിന്‍ 
ശരീരേ കിം കാമോപഭോഗൈഃ 


4. സര്‍വം ക്ഷയിഷ്ണു പശ്യാമോ 
യഥേമേദംശമശകാദയ സ്്‌കൃണവത്‌ നശ്ച്യ ത യോദ്‌ 
ഭൂത പ്രാധ്വിംസിനഃ 


ചേദം 


5. അഥകിമേതൈര്‍ വാ പരേ! ന്യേ മഹാ ധനുര്‍ 
ധരാ ശ്ച ക്രവര്‍ത്തിന: കേചിത്‌ സുദ്യുമ്ന: ഭൂരിദ്യുമ്ന: 
ഇന്ദ്രദ്യുമ്ന: കുവലയാശ്വ യാവനാശ്വവദ്‌ 
ധിയാശ്വാശ്വപതി: ശശബിന്ദു: ഹരിശ്ചന്ദ്ര അംബരീ 
ഷോമനൂക്ത സ്വായാതി: യയാതി: അനരണ്യ: 
ഉഷസേന: ഉര്‍ത്ഥമരുത്ത ഭരതപ്രഭൃതയോ രാജാനോ 
മിഷതോ ബന്ധുവര്‍ഗ്ഗസ്യ മഹതീം ത്രിയം കൃക്ത്വാ 
അസ്മാത്‌ ലോകാതി അമും ലോകം പ്രയാന്തി: 


6. അഥ കിമേതൈര്‍ വാ പരേ! ന്യ ഗന്ധവര്‍ 
വാസുര യക്ഷരാക്ഷസന്‍ ഭൂതഗണ പിശാചോരഗ 
ഗ്രഹാദീനാം നിരോധനം പശ്യാമ: 


ഭഗവാനെ, ഈ ശരീരം അസ്ഥാ, ചര്‍മ്മം, സ്നായു, 
മജ്ജ, മാംസം, രക്തം അശ്രു, മസം , മൂത്രം, വാതം, പത്തം, 
കഫം എന്നിവയോടു കൂടിയതും ദുര്‍ഗന്ധ പൂരിതവും 
നിസ്സാരവുമാണ്‌ ആ സ്ഥിതിക്ക്‌ വിഷയ സുഖങ്ങളെക്കൊണ്ട്‌ 
എന്തൊരുപയോഗം? ഈ ശരീരം കാമം ക്രോധം ലോഭം ഭയം 
ദുഃഖം ഈര്‍ഷ്യ പ്രിയ ജനവിയോഗം വിശപ്പ്‌ ദാഹം 
വാര്‍ധക്യം മരണം. രോഗം ശോകം എന്നിവയാല്‍ പീഡിത 
മാണ്‌. ആ നിലക്ക്‌ വിഷയ സുഖങ്ങളെക്കൊണ്ടെന്തു 
പ്രയോജനം? ഈ സമസ്ത ജഗത്തും നശ്രമാണ്‌. മനുഷ്യര്‍ 
തുടങ്ങിയ സകലതും മരണമടയുന്നത്‌ ഞാന്‍ കാണുന്നു. 
അതുപോലെ കൊതുകു തുടങ്ങിയവ പോലെ ഏറെ നാള്‍ 
ജീവിക്കുന്നതിനു മുമ്പു ചത്തു പോകുന്നു. വലിയ വലിയ 


D 


വില്ലാളികളും, സുദ്യുമ്നന്‍, ഭൂരിദ്യുമ്നന്‍ ഇന്ദ്യുമ്നന്‍ കുവല 
യാശ്വരന്‍ ധിയാശ്വന്‍ അശുപതി ശശബിന്ദു, ഹരിശ്ചന്ദ്രന്‍ 
അംബരീക്ഷന്‍ മനുഷ്യപുത്രനായ ശര്യാതി യയാതി അനര 
ണൃന്‍ ഉക്ഷസേനന്‍ മരുത്തന്‍, ഭരതന്‍ മുതലായ വലിയ 
വലിയ ച്രകവര്‍ത്തിമാര്‍ പോലും തങ്ങളുടെ ബന്ധുക്കള്‍ 
കണ്ടു കൊണ്ടിരിക്കവേ തന്നെ ഈ ലോകത്തിലെ സകല 
ഐശ്വര്യങ്ങളും ഉപയോഗിച്ച്‌ പരലോകം പ്രാപിച്ച സ്ഥിതിക്ക്‌ 
മുമ്പ്‌ സൂചിപ്പിച്ച കീടങ്ങളുടെ സ്ഥിതിയെപ്പറ്റി എന്തു 
പറയാനാണ്‌. മനുഷ്യന്‍ മാത്രമല്ല ഗന്ധര്‍വന്മാര്‍ അസുരന്മാര്‍ 
യക്ഷന്മാര്‍ രാക്ഷസന്മാര്‍ ഭൂതങ്ങള്‍ പിശാചുക്കള്‍ സപ്യങ്ങള്‍ 
മുതലായവയും നാശമടയുന്നതായി നാം കാണുന്നു. 


7. അഥ കി മേ തൈര്‍ വാന്യാനാം ശോഷണം 
മഹാര്‍ വാനാം ശിഖരിണാം പ്രപതനം. ധ്രുവസ്്യ 
പ്രചലനം സ്ഥാനം വാ തരുണാം നിമജ്ജനം പൃഥി 
വ്യാ: സ്ഥാനാ ദപസരം സുരാണാം; സോ! ഹ 
മിത്യേ വം വിധേ സ്മിന്‍ സംസാരേ കിം കാമോപ 
ദോഗൈര്‍യൈരേവാ ശ്രിതസ്യാ സകൃദിഹാവര്‍ത്തനം 
ദൃശ്ച്യത ഇതി ഉദ്ധര്‍ത്തും അര്‍ഹസീത്യ ന്ധോ ദ 
പാനസ്ഥോ ഭേക ഇവാഹമസ്മിന്‍ സംസാരേ 
ഭഗവാന്‍; സത്വം നോ ഗതി സ്ത്വം നോ ഗതി: 


അല്ലെങ്കില്‍ അവയുടെ കാര്യം പോകട്ടെ. വലിയ 
സമുദ്രങ്ങള്‍ പോലും വറ്റിപ്പോകുന്നു; പര്‍വതങ്ങള്‍ പൊട്ടിത്ത 
കരുന്നു. ്രുവനക്ഷ്രതവും സ്വസ്ഥാനത്ത്‌ സ്ഥിരമായിരിക്കു 
ന്നില്ല. വൃക്ഷങ്ങള്‍ നിലം പതിക്കുന്നുച ഭൂമിയും ഒരു 
സ്ഥാനത്ത്‌ സ്ഥിരമായി നില്‍ക്കുന്നില്ല. ദേവന്മാര്‍ക്ക്‌ സ്ഥാന 
ചലനം ഉണ്ടാകുന്നു. ആ നിലക്ക്‌ അഹങ്കാരം നിറഞ്ഞ ഈ 
ലോകത്തില്‍ വിഷയ സുഖങ്ങളില്‍ കുടുങ്ങിക്കിടക്കുന്നതു 
കൊണ്ട്‌ എന്താണൊരു ഗുണം? വിഷയത്തില്‍ കുടുങ്ങിയവര്‍ 
വീണ്ടും വീണ്ടും ജനനച്രക്രത്തില്‍ കുടുങ്ങിയവര്‍ വീണ്ടും 
വീണ്ടും ജനനച്രകത്തില്‍ കുടുങ്ങുന്നു. അതിനാല്‍ 
ഭഗവാനെ, അന്ധകുപത്തില്‍ വീണ തവളയെപ്പോലെ ഈ 
ലോകത്തില്‍ ഞാനും വീണിരിക്കുന്നു. അങ്ങ്‌ എന്നെ 
ഉദ്ധരിക്കണം. ഞാന്‍ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. 
അങ്ങാണൊരാശ്രയം. 


രണ്ടാം (്രപാഠകം 


1. അഥ ഭഗവാന്‍ ശാകായന്യ: സുൂരപീത: സു 
അവ്രവീത്‌ രാജാനാം- മഹാരാജ, ബ്യഹദ്രഥേ 
ക്ഷ്വാകുവംശ ധ്വജ ശീര്‍ഷാത്മജ: കൃതകൃത്യസ്ത്വം 
മരുത്നാമനേതി വിശ്രുതോസീതി അയം വാവഖല്വാ 
ത്മതോഃ കതമോ ഭഗവാ വര്‍ണ്ണം ഇതി തം വാചേതി. 


2. യ ഏ ഷോ ഉച്ഛസാവിഷ്ടുവഷ്ടം ഭനേനോര്‍ 
ധ്വമുത്‌ രാന്തോ വ്യയമാനോ വ്യമാനസ്‌ നമ: 
്രണുഭത്യേഷ ആത്മേ ത്യാഹ ഭഗവാന്‍ മ്മൈതീഃ 
ഇത്യേവം അഹം അഥ യ ഏഷ സംരപാസാ 
ദോസ്മച്ഛരീരാത്‌ സമുസ്ഥായ പരം ജ്യോതി രൂപ 
സംപദ്യ സ്വേന രൂപേണ അഭിനിഷ്‌ പദ്യത ഏഷ 


ആത്മേതി ബോവാചൈത ഭമൃതവഭയ മേതത്‌. 
ബ്രഹ്മതി. 


പിന്നെ ഭഗവാനായ ശാകായന്യന്‍ ഏറെ പ്രസന്നനായി 
രാജാവിനോട്‌ പറഞ്ഞു. ്രഹ്മദ്രഥമഹാരാജാവേ, അങ്ങ്‌ 
ഇക്ഷ്വാകു വംശജനായ പ്രജശീര്‍ഷരാജാവിന്റെ പുത്രനാണ്‌. 
മരുത്ത്‌ എന്ന നാമത്തില്‍ വിഖ്യാതനും എല്ലാവിധത്തിലും 
കൃതകൃത്യനുമാണ്‌. ആത്മാവ്‌ ഏങ്ങനെയെന്ന്‌ ഞാന്‍ 
അങ്ങേയ്ക്ക്‌ പറഞ്ഞുതരണം മുനി പറഞ്ഞു: ബാഹ്യങ്ങളായ 
ഇന്ദ്രിയങ്ങളെ നിരോധിക്കുമ്പോള്‍ ഈ പ്രാണനാകുന്ന 
ആത്മാവ്‌ യോഗം മുഖേന മുകളിലോട്ട്‌ കയറുന്നു. അത്‌ 
ദുഃഖാത്മകമെന്നു തോന്നിയാലും യഥാര്‍ത്ഥത്തില്‍ ദുഃഖഹീ 
നവും അന്ധകാരനാശകവുമാണ്‌. ഈ ആത്മാവുതന്നെയാണ്‌ 
ശരീരത്തിനു വെളിയില്‍ വന്ന്‌ പരമ ജ്യോതി സ്വരൂപമായ 
ബ്രഹ്മത്തെ പ്രാപിച്ചു തന്റെ സ്വരൂപത്തില്‍ സ്ഥിരമായി 
സ്ഥിതിചെയ്യുന്നത്‌. ഈ ആത്മാവ്‌ അഭയ രൂപവുമാണ്‌. 


3. അഥ ഖല്വിപിയം ബ്രഹ്മവിദ്യാ സര്‍വോപനിഷദ്‌ 
വിദ്യാ വാ രാജന്നസ്മാകം ഭഗവതാ മൈത്രേയേണ 
വ്യാഖ്യാതാ 7 ഹതേ കഥയിഷ്യാ മീ ത്യ ഥാപഹച 
തേജസ. ഈദധ്വരേതസോ 
ബാലഖില്യാ ഇതി ശ്രുയന്തേ ! തേ പ്രജാപതി 
മ്രുവന്‍ ഭഗവന്‍ ശകടമിവാ ചേതന മിത്യം ശരീരം 
കസൈഷഖല്‍ പീദ്യശോ മഹിമായ തീന്ദ്രീയ 
ഭൂതസ്യയേനൈ തദ്വി ധമിദം ചേതനവത്‌ പ്രതിഷ്ഠാ 
വിതം പ്രമോദയിതാ f സ്യ കോ ഭഗവന്നേത 
ഭസ്മാകം ബ്രുഹീതി താന്‍ ഹോവാച. 


പാപ്‌ മാനസ്മതി 


രാജാവോ സമസ്തോപനിഷത്തുക്കളും എന്തിനെപ്പറ്റി 
യാണോ ഉപദേശിക്കുന്നത്‌ ആ ബ്രഹ്മത്തെപ്പറ്റിയുള്ള 
ജ്ഞാനം ഭഗവാന്‍ മൈത്രേയന്‍ ഞങ്ങള്‍ക്ക്‌ നല്‍കിയിട്ടുണ്ട്‌. 
അതിനെത്തന്നെ ഞാന്‍ അങ്ങയ്ക്ക്‌ പറഞ്ഞുതരാം. പാപം 
നശിച്ചവരും തേജോരുപികളും ്രഹ്മചാരികളുമായ മുനിമാര്‍ 
പ്രശസ്തരാണ്‌. അവര്‍ ഒരിക്കല്‍ ബ്രഹ്മാവിനോട്‌ ചോദിച്ചു. 
ഭഗവാനെ ഈ ശരീരം ശകടതുല്യമാണ്‌. ആ സ്ഥിതിക്ക്‌ 
എന്തിന്റെ മഹിമയിലാണ്‌ ഏത്‌ ഇന്ദ്രിയത്തിന്റെ സാന്നിദ്ധ്യം 
കൊണ്ടാണ്‌ ചൈതന്യപത്താണെന്നു തോന്നുന്നവിധം 
പ്രതിഷ്ഠപ്രാപിക്കുന്നത്‌? ആ കാര്യം ഞങ്ങള്‍ക്ക്‌ പറഞ്ഞു 
തരിക. 


4. യേ ഹ ഖലു വാചോ പരിസ്ഥ: ശ്രുയതേ സവാ 
ഏഷ ശുദ്ധ: പൂത: ശൂന്യ: ശാന്തോ ! പ്രാണോ 
ഗുണേഷു ഇവ ഈര്‍രേതസോേ: നീ ശാത്മാ ! ന്നതോ 
1 ക്ഷയ്യ: സ്ഥിര: ശാശ്വതോജ: സ്വതന്ത്ര : സ്വേമഹിമ്നി 
തിഷ്ഠത്ൃനേനേഭം ശരീരം ചേതനവത്‌ പ്രതിഷ്ഠാ 
പിതം പ്രചോദയിതാ ചൈ ഷോ സ്വേതി കഥാമിതി 
താന്‍ ഹോവാചാ. 


ബ്രഹ്മാവ്‌ പറഞ്ഞു: വാക്കിനതീതമെന്നു പറയപ്പെടുന്ന 
ശുദ്ധവും പവിത്രവും ശൂന്യവും ശാന്തവും അപ്രമാണവും 
അനന്തവും അവിനാശിയും സ്ഥിരവും സനാതനവും 
ജന്മരഹിതവും സ്വതന്ത്രവുമായ ആത്മാവിന്റെ മഹിമയാണ്‌ 


ഇക്കാണുന്നതെല്ലാം. അതു മുഖേനയാണ്‌ ശരീരത്തില്‍ 
ചൈത നൃസദൃശമായ പ്രതിഷ്ഠ കിട്ടുന്നത്‌. ഇതുകേട്ട്‌ 


ബാലവില്യന്മാര്‍ ചോദിച്ചു: [1 ഭഗവാനെ, ഈ ആത്മാവ്‌ ഇച്ഛാ 
രഹിതമായിരുന്നിട്ടും ശരീരത്തില്‍ ചൈതന്യസദൃശമായ 
പ്രതിഷ്ഠ കിട്ടുന്നത്‌. ഇതുകേട്ട്‌ ബാലവില്യന്മാര്‍ ചോദിച്ചു:- 
ഭഗവാനെ, ഈ ആത്മാവ്‌ ഇച്ഛാരഹിതമായിരുന്നിട്ടും ശരീര 
ത്തില്‍ ചൈതന്യരൂപത്തില്‍ എങ്ങനെയാണ്‌ ഉറച്ചു നില്‍ക്കു 
ന്നത്‌, ഇതു എന്തിനു പ്രേരണ കൊടുക്കുന്നു? എന്താണ്‌ 
ഇതിന്റെ മഹത്വം ബ്രഹ്മാവ്‌ പറഞ്ഞു. 


5ട. സ വാ ഏഷ സൂക്ഷ്മോ ! ഗ്രാഹ്യോ അദൃശ്യ: 
പുരുഷ സംജ്ഞാകോ ബുദ്ധിപൂര്‍ഷമി ഹൈ വാ 
വര്‍ത്തതേ അംശനേതി. സുപ്തസ്ധ്േ പാ ബുദ്ധി 
പൂര്‍വകം വി ബോധ ഏവമിതി അഥ യോ ഹ ഖലു 
വൈതസ്യ സോം ! ശോ യ: ചേതാമാത്ര: പ്രതി 
പുരുഷ: ക്ഷ്രേത ജ്ഞ: സങ്കല്പാധിവസായാഭിമാന 
ലിംഗ: പ്രജാപതിര്‍ വിശ്വാഖ്യശ്ചേത നേനേദം ശരീരം 
ചേതന വത്‌ പ്രതിഷ്ഠാവിതം പ്രചോദയിതാ വൈ 
ഷോ f വ്യസ്യേതി. തേ ഹോ ചു: ഭഗവന്‍, യദ്‌ 
അനേനേദ്യശേനാനിഷ്ഠ നൈ ത ദ്വിധമിദം ചേതന 
വത്‌ പ്രതിഷ്ഠാവിതം പ്രചോദയിതാ വൈഷോ 1 സ്യ 
കഥമിതി താന്‍ ഹോവാചേതി. 


ഈ ആത്മാവ്‌ സൂക്ഷ്മവും അഗ്രാപ്യവും അദ്യശ്യവു 
മാകുന്നു. പുരുഷനെന്നാണതിന്റെ പേര്‍ തന്റെ ഒരംശത്താല്‍ 
അത്‌ ഇവിടെ ബുദ്ധിപൂര്‍വ്വം പ്രവര്‍ത്തിക്കുന്നു. ഉറങ്ങുന്ന 
വനെ ഉണര്‍ത്തുക ഇതിന്റെ ഒരംശമെത്രെ. സകലജീവിക 
ളിലും ജീവാത്മാവായി വര്‍ത്തിക്കുന്നത്‌ അതു തന്നെ. അത്‌ 
സകല ശരീരത്തിലും ക്ഷ്രേതജ്ഞാനരൂപത്തില്‍ വര്‍ത്തി 
ക്കുന്നു. തേജസ്സും സങ്കല്പയുക്ത വും അതുതന്നെ. പ്രജാ 
പതി രൂപവും സര്‍വദര്‍ശിയുമാണത്‌. ആ ചൈതന്യത്താലാണ്‌ 
ശരീരം സചേതനായി വര്‍ത്തിക്കുന്നത്‌. ബാലഖില്യന്മാര്‍ 
ചോദിച്ചു; ഭഗവാന്‍ ഈ ആത്മാവ്‌ അഖണ്ഡമായിരുന്നിട്ട്‌ 
എങ്ങനെയാണ്‌ അംശരൂപത്തില്‍ വര്‍ത്തിക്കുന്നത്‌. അപ്പോള്‍ 
ബ്രഹ്മാവു പറഞ്ഞു:- 


6. പ്രജാപതിര്‍വാ ഏകോ ! ഗ്രേ അതിഷ്ഠത്‌. സ 
നാരമത ഏക: സ ആത്മാനമഭിധ്യാത്വാ ബഹ്വി: 
പ്രജാ: അസ്യജത്‌. താ അസ്യൈവാത്മ പ്രവൃത്താ 
അപ്രാണാ സ്ഥാണുരിവ താഷ്ഠമാന അപശ്യത്‌ സ 
നാരഭത. സോ മന്യതൊസാം പ്രതിബോധനായാ 
ഭൃന്തരം പ്രാവിശാ നീതൃഥ സ വായു മിവാത്മന 
കൃത്വാ അഭ്യന്തരം പ്രാവിശത്‌ സ ഏകോ നാവിശത്‌ 
സ പഞ്ചധാത്മാനം പ്രവിഭ ജ്യോച്യതേ യ: പ്രാണോ 
പാനം സമാന ഉദാനോ വ്യാന ഇതി. 


ആദ്യം പ്രജാപതി മാത്രമേ ഉണ്ടായിരുന്നുള്ളു. ഏകാകി 
യായതിനാല്‍ ആദ്ദേഹത്തിന്‌ സ്വസ്ഥത ലഭിച്ചില്ല. തന്മൂലം 
ആത്മാവിനെ ധ്യാനിച്ച്‌ അദ്ദേഹം അനേക വിധത്തിലുള്ള 
പ്രജകളെ സൃഷ്ടിച്ചു താന്‍ സൃഷ്ടിച്ച ജീവികള്‍ പ്രാണരഹി 
തമെന്നും തൂണുപോലെ ജഡമെന്നും അദ്ദേഹത്തിന്‌ മനസ്സി 


ലാക്കാന്‍ കഴിഞ്ഞു. അതിഷ്ടപ്പെടാതെ ഈ ey 
സചേതനമാക്കാന്‍ ഇവയ്ക്കുള്ളില്‍ (പവേശിക്കണമെന്ന്‌ 
അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ചിന്തിച്ച്‌ സ്വയം വായുവി 
നെപ്പോലെ അവയില്‍ പ്രവേശിച്ചു അങ്ങനെ ഒരേ പ്രാണന്‍ 
അഞ്ചായി- പ്രാണന്‍, അപാനന്‍, സമാനന്‍, ഉദാനന്‍, വ്യാനന്‍. 


7. അഥ യോ! യമൂര്‍ദ്വ മുത്ര്രാമതീത്യേഷ വാമ 
സ പ്രാണോ ! ഥ യോ! യമവാങ്ചം സംക്രാമ 
ത്യേഷ വാവ സ അപാന: അഥ യേന വൈതാ f 
നുഗ്രഹീതോ ത്യേഷ വാവ സ വ്യാന: അഥയോടയം 
സ്ഥ വിഷ്റോ വാ അംഗേ അംഗേ സമാന യത്യേഷ 
വാവ സ സമാന സംജ്ഞാ ഉത്തരം വ്യാനസ്യ രൂപം 
ച ഏതേ ഷാ മന്തര പ്രസുതി രേവോദാ സ്യ ഥ യോ 
2 യം വൈഷ വാവ സ ഉദാന: 

മുകളിലോട്ട്‌ ഗമിക്കുന്നതാണ്‌ പ്രാണന്‍; താഴോട്ട്‌ 
ഗമിക്കുന്നത്‌ അപാനന്‍, അത്യന്തം സ്ഥൂലമായ അന്നത്തെ 
ഗുദസ്ഥീനത്തെത്തിക്കുന്നത്‌ സമാനന്‍; തിന്നികയും 
കുടിക്കുകയും താഴോട്ടും മുകളിലോട്ടും പോകുകയും ചെയ്ത്‌ 
ശരീരപ്രവര്‍ത്തനം നിയന്ത്രിക്കുന്നത്‌ ഉദാനന്‍, നാഡികളില്‍ 
നിറഞ്ഞിരിക്കുന്നത്‌ വ്യാനന്‍. ഠിതാണ്‌ പഞ്ചവായുക്കളുടെ 
ഏകദേശ സ്വഭാവം. 


8. അഥോപാംശുരന്തര്യളോ മമുപാം ശുമേതയോ 
രന്തരാദേവനഷ്ണ്യം ഗ്രാസവ ദ്ൃദനഷണ്യം 
സപുരുഷോ ഥ യ: പുരുഷ: സോ അഗ്നിര്‍ 
വൈശ്ച്വാനരോ പയ ന്യ്ര അപി അയുക്തമഗ്നിര്‍ 
വൈശ്വാനരോ യോയമന്ത: പുരുഷോ യേനേ ദമന്നം 
പച്യതേ യദിദമദ്യതേ തസ്യൈഷഘോഷാ ഭവതി 
യദേതത്‌ കര്‍ണ്ണാവപിധ്വായ ശൃണോതി സ 
യദോത്രകമിഷ്യന്‍ ഭവതി നൈനം ഘോഷം 
ശൃണോതി. 

ഉഷ്ണതാ പുരുഷന്‍ എന്നു പറയുന്നത്‌ സമീപത്തില്‍ 
അന്തര്യാമിയാകും ഒരു യാമത്തിനുള്ളില്‍ എരിഞ്ഞടങ്ങു 
ന്നതും അങ്ങനെ രണ്ടിനും മധ്യേ ഉഷ്ണമാസങ്ങളിലു 
ണ്ടാകുന്ന ഉഷ്ണമാണ്‌. അതുതന്നെ വൈശ്വാനരനെന്ന 
അഗ്നി. അങ്ങനെ ഉള്ളില്‍ വസിക്കുന്ന പുരുഷനാണ്‌ വൈശ്വാ 
നരാഗ്നിയെന്നും അതുതന്നെയാണ്‌ ഭക്ഷിക്കപ്പെടുന്ന അന്നം 
ദഹിപ്പിക്കുന്നതെന്നും അറിയുക. അതിന്റെ ശബ്ദം തന്നെ 
യാണ്‌ അകത്ത്‌ കേള്‍ക്കപ്പെടുന്നത്‌. കാതടച്ചാല്‍ കേള്‍ക്കുന്ന 
ശബ്ദം അതു തന്നെ ശരീരത്തില്‍ നിന്ന്‌ പ്രാണന്‍ 
വിട്ടകന്നാല്‍ ഈ ശബ്ദം കേള്‍ക്കില്ല. 


9. സ വാ ഏഷ പഞ്ചധാ ₹ ത്മാനം പ്രവിഭജ്യ 
നിഹിതോ ഗുഹായാം മനോ മയ: ആകാശാത്തേതി, 
സ വാ ഏഷോ ! സ്മത്‌ ഹൃദന്തരാത്‌ അകൃതാര്‍ 
ത്ഥോ ! മന്യ താത്ഥാനശ്നാഗാതി; അത: ഖാനീ 
മാനിഭിത്വോദിത: പഞ്മീരശ്മിഭിര്‍ വിശയാനത്തീതി 
ബുദ്ധീന്്രിയാണി യാനി ഇമാന്യേതാന്യസ്യ രശ്മയ: 
കര്‍മ്മേന്ദ്രിയാണ്യന്്യ ഹയാ രഥ ശരീരം മനോനിയ 
ന്താ ര്രകൃതിമയോ (സ്യ പ്രതോദേനേന ഖലു 


P 


698 


ഈരിത: പരിശ്രമതീദം ശരീരം ച്രകമിവ മൃത്‌ 
പചനേഭം ശരീരം ചേതനവത്‌ പ്രതിഷ്‌ ഠാപിതം 
പ്രോദയിതാ വൈഷോ പ്യ സ്യേതി. 


പ്രജാപതിയാകുന്ന ആത്മാവ്‌ സ്വയം അഞ്ചായി വിഭജിച്ച്‌ 
ഹൃദയഗുഹയില്‍ സ്ഥിരമായി വസിക്കുന്നു. ഈ ആത്മാവു 
തന്നെ മനോരൂപത്തിലും പ്രാണരുപത്തിലും മറ്റനേകം 
രൂപങ്ങളിലും സത്യസങ്കല്പയുക്തമാണ്‌. ഇങ്ങനെ ഹൃദയ 
ത്തില്‍ കഴിഞ്ഞ്‌ അത്‌ താനെ അകൃതാര്‍ത്ഥനെന്ന്‌ ചിന്തി 
ക്കുന്നു. സ്വയം കൃതര്‍ത്ഥനാകാന്‍ തന്റെ അഞ്ചു ദ്വാരങ്ങള്‍ 
പഞ്ചേന്ദ്രിയങ്ങളായി. പഞ്ചേന്ദ്രിയങ്ങള്‍ കടിഞ്ഞാണും കര്‍മ്മേ 
ന്്രിയങ്ങള്‍ കുതിരകളുമാകുന്നു. ശരീരം രഥം മനസ്സ്‌ സാരഥി 
സ്വഭാവം ചട്ടയാണ്‌. ഈ ചാട്ടയാല്‍ പ്രേരിപ്പിക്കപ്പെടുമ്പോള്‍ 
ശരീരം ച്രകത്തിലേക്ക്‌ പ്രേരിതമാകുന്നു. എന്നാല്‍ മരണാന 
ന്തരം അത്‌ ചേതനായുക്തമാകുന്നില്ല. ഇങ്ങനെ ആത്മാവു 
തന്നെ ശരീരത്തിന്‌ പ്രേരണ നല്‍കുന്നു. 


10. സ വാ ഏഷ ആത്മ വോശന്തി കവയ: സിതാ 
സിതൈ: കര്‍മ്മഫലൈ രനഭിഭൂത ഇവ പ്രതി 
ശരീരേഷു ചരതി അവ്യക്ത ത്വാത്‌, സനക്ഷ്മൃത്‌ 
അദൃശ്യത്വാത്‌ അഗ്രാഹ്ൃയ ത്വാത്‌, നിര്‍മ്മല ത്വാത്‌, 
അനവസ്ഥോ സ്തി കര്‍ത്താകര്‍ത്തൈ വാവസ്ഥ സ 
വാ ഏഷ ശുദ്ധ: സ്ഥിരോ അചല ശ്വലോ പ്യവ്യഗ്രോ 
നിസ്പൃഹ: പ്രേക്ഷകവദവസ്ഥിത: സ്വസ്ഥശ്ച ജതഭുഗ്‌ 
ഗുണ വയേന പടേനാത്മാനമന്തര്‍ ധായ അവസ്ഥി 
തോ ഇത്യവസ്ഥിത ഇതി. 


ആത്മാവ്‌ ശരീരത്തിന്‌ വശംവദമായി പോയിരിക്കുന്നു 
വെന്നും ശുഭാശുഭകര്‍മ്മങ്ങളുടെ ഫലമായി ബദ്ധനായിരിക്കു 
ന്നുവെന്നും. അത്‌ നമിത്തം ഭിന്നഭിന്നശരീരങ്ങളില്‍ സഞ്ചരി 
ച്ചുകൊണ്ടിരിക്കുകയാണെന്നും തോന്നിപ്പോകും. എന്നാല്‍ 
യഥാര്‍ത്ഥത്തില്‍ അത്‌ അവ്യക്തവും സൂക്ഷ്മമവും 
അഗ്രഹ്യവുമ മ്മതാരഹിതവും ആണെന്ന്‌ മനസ്സിലാക്കാന്‍ 
കഴിയും അത്‌ സര്‍വാസ്ഥാരഹിതമാണ്‌. അതില്‍ കര്‍ത്ത്യ 
ത്വമില്ലെങ്കിലും അത്‌ കര്‍ത്താവാണെന്‍ തോന്നിപ്പോകുന്നു. 
ആത്മാവ്‌ ശുദ്ധവും സ്ഥിരവും അചലവും ആസക്തി 
രഹിതവും ഇച്ഛാരഹിതവും ദൃഷ്ടമെന്നവിധം സ്വകര്‍മ്മ 
ഫലമനുഭവിക്കുന്നതായി തോന്നപ്പെടുന്നതുമാകുന്നു. 
മാത്രമല്ല അത്‌ സ്വരൂപത്തെ ത്രിഗുണാത്മക വസ്ത്രം മുഖേന 
ആവരണം ചെയ്യപ്പെടുന്നതെന്ന്‌ തോന്നിക്കുന്നതുമാണ്‌. 


മുന്നാം പ്രപാഠകം 


തേ ഹോചു: ഭഗവന്‍ യ ദ്യേവം അസ്യ ആത്മനോ 
സൂചയസീതി അന്യോ വാപര: 
കോടയമാത്മാഖ്യ: യോ യം സിതാ സിതൈ: 
കര്‍മ്മഫലൈരഭിഭൂയമാന: സദസദ്യോനിമാപദൃതാ 
ഇത്യവാഞ് ഛയോര്‍ധ്വാവഗതിര്‍ ദ്ന്ദൈരഭി 
ഭൂയമാന: പരിഭ്രമതി. 


മഹിമാനം 


ബാലഖ്യലിന്മാര്‍ ഇതു കേട്ട്‌ വീണ്ടും ചോദിച്ചു: 
ഭഗവാനെ, അങ്ങ്‌ ഈ ആത്മാവിന്റെ മഹിമയെപ്പറ്റി 


പറയുമ്പോള്‍ ശുഭാശുഭകര്‍മ്മങ്ങള്‍ക്കടിപ്പെട്ട്‌ നല്ലതു 
ചീത്തയുമായ യോനികളില്‍ ചുറ്റിക്കറങ്ങുന്ന 
ആത്മാവ്‌ വേറൊന്നാണോ സുഖ ദുഃഖങ്ങളാല്‍ പരാജ 
യപ്പെട്ട്‌ ഉച്ചനീചഗതികളില്‍ രമണം ചെയ്തു 
കൊണ്ടിരിക്കുന്നതാണോ? 


2. അസ്തി ഖലു അന്യോ പരാഭൂതാത്മാഖ്യോ യോ 
യം സിതാ സീതൈ: കര്‍മ്മഫലൈ രഭി ഭൂയ മാന: 
സദസദ്യോനിമാപദ്യവാചിം ചോര്‍ധ്വാം ഗതിം 
ദ്വാന്ദൈരഭിയമാന: പരിശ്രമതീതൃത്യ ഉപാഖ്യാനം 
പഞ്ചതന്മാര്താണി ഭൂത ശബ്ദേനോച്യതേ ശഥ 
തേഷ്ഠാം യ സമുദായ ശരീരമിത്യുക്ത മത യോ ഹ 
ഖലു വാവ ശരീരമിത്യുക്തം സഭൂതാത്മേത്യുക്തം 
അഥാസ്തി തസുത്മാ ബിന്ദുരിവ പുഷ്കര ഇതി സ 
വാ ഏഷോ ഭി ഭൂത: പ്രാകൃതൈ: ഗുണൈ: ഇത്യതോ 
ആവിര്‍ ഭൂതന്മാത്‌ സമുഡത്വ പ്രയാത്യ സംമൂഡത്വാ 
ഭാത്മസ്ഥം പ്രഭും ഭഗവന്തം കാരയിതാരം നാപശ്യദ്‌ 
ഗുണൌഘൈ: തൃപ്യമാന: സസ്പൃഹോ വ്യഗ്രശ്ചാ 
ഭിമാനിത്വം പ്രയാത ഇതൃഹം സോ മമേദ മിത്യേവം 
മനൃമാനേ, നിബന്ധന്ത്യാത്മനാ ആത്മാനം ജാലേ 
നേവ കൃതസ്ഥാനു ഫലം അഭിഭൂയമാനാസദ 
സദ്യോനിമാപദൃത ഇത്യവായോഞ്ചര്‍ദ്ധാവഗ 
തില്‍ദ്വന്ദൈരഭിഭൂയമിനഃ പരിര്രമതി. 


ഇതു കേട്ട്‌ ബ്രഹ്മാവ്‌ പറഞ്ഞു: ശുഭാശുഭ കര്‍മ്മങ്ങള്‍ 
ക്കടിപ്പെട്ട ഉഴലുന്നത്‌ മറ്റൊരു ഭൂതാത്മാവാണ്‌. അത്‌ നല്ലതും 
ചീത്തയുമായ യോനികളില്‍ ചുറ്റിക്കറങ്ങുന്നു. ഉച്ച നീച ഗചി 
പ്രാപിക്കുന്നു. അത്‌ രാഗദ്വേഷാദി ദന്ദ്വഭവാത്തിനടിപ്പെട്ട 
താണ്‌. അതുകൊണ്ടാണ്‌ ഭൂതാത്മാവ്‌ എന്നതിനെ പറയുന്നത്‌ 
അഞ്ചു തന്മാത്രകളെയും പഞ്ചമഹാഭൂതങ്ങളെയും ഭൂതമെന്ന്‌ 
പറയും ഇവയുടെ സഞ്ചാരകേന്ദ്രമാണ്‌ ശരീരം അതു 
കൊണ്ടാണ്‌ ശരീരത്തെ ഭൂതാത്മാവെന്നു പറയുന്നത്‌. ഇതിലെ 
ആത്മാവ്‌ താമരയിലയിലെ വെള്ളത്തിന്‌ തുല്യമാണ്‌. 
അതിന്‌ ഉള്ളില്‍ വസിക്കുന്ന പ്രേരകാത്മാവിനെ കാണാന്‍ 
സാധിക്കുന്നില്ല. അതുപോലെ ഗുണസമൂഹത്തില്‍ അതൃപ്ത 
നും പാപിയും അസ്ഥിരനും ചഞ്ചലനും അഭിമാനിയും 


അഹങ്കാരിയുമായിത്തീരുന്ന അവന്‍ ഇത്‌ ഞാനാണ്‌ ഇത്‌ 


എന്റെതാണ്‌ധിഎന്നു ഭാവിച്ചു കൊണ്ട്‌ പക്ഷിയെപ്പോലെ കുടു 
ക്കില്‍പെടുന്നു. താന്‍ ചെയ്ത കര്‍മ്മങ്ങളുടെ ഫലമായി അത്‌ 
സ്വയം ബന്ധതമായിചുറ്റിക്കറങ്ങുന്നു. 


3. യ: കര്‍ത്താ സോയം വൈ ഭൂതാത്മാ കാരയിതാ 
അന്ത: പുരുഷ: അഥ യഥാഗ്നിനാ അയ: പിണ്ഡോ 
വാ അഭിഭൂത: കര്‍തൃഭിര്‍ ഹന്യമാനോ നാനാത്വ 
മുപേത്യ ഏവം വാവ ഖലു അസന ഭൂതാത്മാ അന്ത: 
പുരുഷേണാഭി ഭൂതോ ഗുണൈന്‍ ഹന്യ മാനോ 
നാനാത്വ മുപൈതി ചതുര്‍ ജാലം ചതുര്‍ദശവിധം 
ചതുര്‍ശീതിഥ പരിണതം ഭൂതഗേണമേത ദ്വ 
നാനാത്വസ്യ രൂപം. താനി ഹ വാ ഏതാനി ഗുണാനി 
പുരുഷേണേരീതാനി ച്രകമിവ മൃത്‌ പചേനേതി. അഥ 
യഥായ: പിണ്ഡേ ഹന്യമാനേ നാഗ്നിരഭിഭൂയത്യേവം 


നാഭി ഭൂയത്യ സന പുരുഷോ അഭിഭൂതതൃയം 
ഭൂതാത്മോപസം ശ്ലിഷ്ടത്വാ ദിതി. അഥാ അന്യത്രാ 
പ്യുക്തം- ശരീരമിദം മെഥുനാ ദേവോദ്‌ ഭൂതം സം 
വൃദ്ധ്യുപേതം നിരയേ ഥ മൂത്ര ദ്വാരേണ നിഷ്ര്രാന്ത 
മസ്ഥിഭിശ്ചിതം മാം സേനാനുലിപ്തം ചര്‍മ്മണാ 
വനദ്ധം വിണ്‍മൂരത പിത്ത കഫ മജ്ജാമേദോ 
വസാഭിരന്യൈശ്ച ആമ യൈ: ബഹുദഭി: പരിപൂര്‍ണ്ണം 
കോശ ഇവ സ്യനാ. 


ഈ ഭൂതാത്മാവിന്റെതാണ്‌ കര്‍തൃത്വമെന്നും കേവലം 
പ്രേരകനാണെന്നും മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്‌. അത്‌ 
ഇന്ദ്രിയങ്ങളെക്കൊണ്ട്‌ പല കാര്യങ്ങളും ചെയ്യിക്കുന്നു. 
അഗ്നിയില്‍ പഴുപ്പിച്ചെടുത്ത ഇരുമ്പ്‌ അടിച്ച്‌ പലരൂപ 
ത്തിലാക്കുന്നതുപോലെ ഭൂതാത്മാവും ശുദ്ധാത്മാവിനാല്‍ 
തപിക്കപ്പെട്ട്‌ വിവിധ രൂപം കൊള്ളുന്നു. ര്രിഗുണസംയു 
ക്തമായ എണ്‍പത്തി നാലു ലക്ഷം യോനികളില്‍ അത്‌ 
ചുറ്റിക്കറങ്ങുന്നു. അനേത്വത്തിന്റെ സ്വരൂപം അതുതന്നെ. 
ചരകം കറക്കുന്ന കുശവന്‍ ചക്രത്തില്‍ നിന്നും ഭിന്ന 
മായിരിക്കുന്നതുപോലെ ആത്മാവ്‌ ഈ ഗുണങ്ങളില്‍ 
നിന്നെല്ലാം ഭിന്നമാണ്‌. ഇരുമ്പഗോളം അടിക്കുമ്പോള്‍ 
അതിനുള്ളിലെ അഗ്നിയെയല്ല അടിക്കുന്നത്‌ അതുപോലെ 
ശുദ്ധാത്മാവിന്‌ ഒരു വികാരവും ഉണ്ടാകുന്നില്ല. ഭൂതാത്മാ 
വിന്റെ സംസര്‍ഗ്ഗം കൊണ്ടുള്ള ദേഷം ഉണ്ടാകും. സ്ത്രീ 
പുരുഷ സംയോഗഫലമായി ഉണ്ടാകുന്ന ഈ ശരീരം ചെതന്യ 
രഹിതവും നരക തുല്യവുമാണ്‌. മൂത്രദ്വാരത്തില്‍ കൂടി വരുന്ന 
ഈ ശരീരം അസ്ഥിനിര്‍മ്മിതവും മാംസലേപിതവും ചര്‍ 
മ്മാവൃതവും മലമൂ്ര കഫ പിത്താദികളാല്‍ പൂരിതവുമാണ്‌. 
കൂടാതെ ഇത്‌ അനേകം ദുപിത വസ്തുക്കളുടെയും ഒരു 
സമാഹാരമാണെന്ന്‌ പറയാം. 


4. അഥാ നൃ ത്യാ പ്യുക്തം സമ്മാഹോ ഭയം 
വിഷാദോ നിദ്രാ തന്ഭ്രീ ്രമാദോ ജരാ ശോക: 
ക്ഷുത്പിപാസാ കാര്‍പ്പണ്യം ക്രോധോ സാസ്തിക്യ 
മജ്ഞാനം മാത്സര്യം നിഷ്കാരുണ്യം മുഡത്വം, 
നിര്‍ഗ്രിഡത്വം ഇതി താമസാനി, ചലത്വ വൃഗ്രത്വം 
ജീഗിഷാഥോപാര്‍ജനം മിത്രാനുഗ്രഹ പരിഗ്രഹാപലം 
ബാനി ഇഷ്ടേഷ്ഠ ഇന്ദ്രിയാര്‍ത്ഥേഷു ദ്ധൃഷ്ടിരി 
ഷ്ടേഷ്ഠ അഭിഷ്വംഗ: ശുക്ത സ്വരോ ന്നത മസ്തിതി 
രാജസാന്യേതൈ: പരിപീര്‍ണണ ഏതൈരഭി ഭൂതാ 
ഇത്യയം ഭൂതാരാത്മാ തസ്മാത്‌ നാനാ രൂപാണ്‌ 
ആപ്നോതി ഇതി ആപ്നോതി. 


ഇതേപ്പറ്റി വേറൊരിടത്തും പറഞ്ഞിട്ടുണ്ട്‌. മോഹം, ഭയം, 
ദുഃഖം, കോപം, വാര്‍ദ്ധക്യം, വിശപ്പ്‌, ദാഹം, ദൈന്യം, നിദ്ര, 
ആലസ്യം, നാസ്തിക്യം, അജ്ഞാനം, മാത്സര്യം, നിര്‍ഭയത, 
മൌഡ്യം, ലജ്ജയില്ലായ്മ, കൃതഘ്നത, അഹങ്കാരം, വിഷമത 
ഇങ്ങനെ അനേകം തമോവികാരങ്ങളാണ്‌. നിറഞ്ഞതാണ്‌ 
ശരീരം. കൂടാതെ തൃഷ്ണ സ്നേഹം, രാഗം, ലോഭം ഹിംസ 
ലീല ഈര്‍ഷ്യ, തോന്നിയപോലുള്ള പെരുമാറ്റം ചഞ്ചലത 
ഏതെങ്കിലും തട്ടിയെടുക്കണമെന്ന ആഗ്രഹം പണത്തില്‍ 


കൊതി, പ്രിയമില്ലാത്തതില്‍ വിദ്വേഷം തുടങ്ങിയ ക 
ണവികാരങ്ങളും അതില്‍ ഏറെയുണ്ട്‌ ഇവയെല്ലാം നിമിത്തം 
ഈ ഭൂതാത്മാവ്‌ പരാജിതമായി ഇതില്‍ നിന്നു വിവിധരൂ 
പങ്ങള്‍ സംഭവിക്കുന്നു. 


നാലാം പ്രപാഠകം 


1. തേ ഹ ഖലു വാവേര്‍ധ്വരേതസോ അതി 
വിസ്മിതാ അഭിസമേത്യ ഈ ചു:- "ഭഗവന്‍, നമസ്തേ, 
അസ്തു. അനുശാധി ത്വം അസ്മാകം ഗതിരന്യ ന 
വിദ്യയാ ഇതി അസ്യ കോ വിധി: ഭൂതാത്മനോ യേ 
നേഭം ഹിത്വാ ആത്മന്യേവ സായൂജ്യ ഉ പൈതി താന്‍ 
ഹോവാചേതി. 


ബ്രഹ്മചാരികളായ ബാലഖില്യന്മാര്‍ അതുകേട്ടു ഏറെ 
വിസ്മിതരയി അടുത്തു ചെന്ന്‌ പറഞ്ഞു:- ഭഗവാനെ, 
അങ്ങയ്ക്ക്‌ നമസ്കാരം. അങ്ങു മാത്രമാണ്‌ ഞങ്ങള്‍ക്കു 
ശരണം. ഞങ്ങള്‍ക്ക്‌ വേറൊരഭയമില്ല. അതിനാല്‍ ഈ 
ഭൂതാത്മാവിന്റെ അതിഥിയാരെന്ന്‌ മനസ്സിലാക്കിത്തരണം. ഇത്‌ 
സര്‍വവും വെടിഞ്ഞ്‌ ആര്‍ക്കുവേണ്ടിയാണ്‌ ആത്മാവില്‍ 
തന്നെ സായൂജ്യം നേടുന്നത്‌? ബ്രഹ്മാവ്‌ പറഞ്ഞു. 


2. അഥ അന്യത്രാപി ഉക്തം- മഹാദീഷ്ഠ ഈര്‍മയ 
ഇവാ നിവര്‍ത്തകമസ്യ യത്‌ പുരാകൃതം സമുദ്രമേ 
ലേവ ദൂര്‍ നിവാരമന്ധ്യ മൃത്യോ രാഗമനം 
സദസത്ഫലമയൈ പാശൈ: പംഗുരിവ ബന്ധം 
ബന്ധനസ്തസ്യൈവ സ്വാതന്ത്യം യമ വിഷയസ്ഥ 
സ്ധ്യേവ ബഹുഭയാ വസ്ഥം മദിരോന്മത്ത ഇവ 
മോഹമദിരോന്മത്തം. പാപ്മനാ ഗൃഹീത ഇവ 
ഭ്യാമൃയമാണം മഹോരഗ ദഷ്ട ഇവ വിഷയദഷ്ടം മഹാ 
സ കാരമിവ രാഗാന്ധം ഇന്ദ്രജാല മിവ മായാമയം 
സ്വപ്ന ഇവ മിഥ്യാദര്‍ശനം കദളീ ഗര്‍ഭ ഇവ സാരം 
നട ഇവ ക്ഷണ ചിര്രഭിത്തിരിവ 
മിഥ്യാമനോരമ മിത്യഥോക്തം. ശബ്ദ സ്പര്‍ശാദയോ 
ഹൃര്‍ ത്ഥാമര്‍ത്യേ അനര്‍ത്ഥാ ഇവ ആസ്ഥിതോ 
യേഷാം സക്തസ്തു ഭൂതാത്മാ നസ്മരേത്‌ പരമാ 
പദം. 


വേഷം 


പിന്നെ വേറൊരിടത്തും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 
വലിയ നദികളില്‍ ഓളങ്ങള്‍ ഉണ്ടാകുന്നതുപോലെ ഈ 
ഭൂതാത്മാവിലും പൂര്‍വകര്‍മ്മങ്ങള്‍ ഉണ്ടാകാവുന്നതാണ്‌. 
അതിന്റെ ഫലം അതിന്‌ അനുഭവിക്കേണ്ടി വരുന്നു. സമുദ്ര 
ത്തിലെ തിരമാലകളുടെ അന്തംകുറിക്കാന്‍ തീരം വേണം. 
അതുപോലെ ഈഭൂതാന്മാവിന്‌ മരണം ആവശ്യമാണ്‌. 
ശുഭാശുഭകര്‍മ്മ ഫലമായി വൃക്തി മൃഗങ്ങളെപ്പോലെ 
ബന്ധനത്തില്‍ പെടുന്നു. കൂടാതെ പൂര്‍ണ്ണമായും പരതന്ത്ര 
നാകുന്നു. കാലപുരിയിലോ എന്നു തോന്നുമാറ്‌ ഇങ്ങനെ 
ഭൂതാത്മാവ്‌ സദാ ഭീതനാണ്‌. വിഷയസുഖമദ്യ സേവിത്ത്‌ 
അവന്‍ ഉന്മത്തനായിത്തീര്‍ന്നു. പാപ ഭൂതാ വശത്താലെന്ന 
പോലെ അങ്ങുമിങ്ങും അലയുന്നു. വിഷപ്പാമ്പു കടിച്ചതു 
പോലെ ആപത്തിനാല്‍ ദുഃഖിതനാകുന്നു. വിഷയേ 


P 


ഇ 


ച്ഛയാകുന്ന നിബിഡാന്ധകാരത്താല്‍ അവന്‍ അന്ധനാകുന്നു. 
മാജിക്കുകാരന്റെ വിദ്യയാലെന്നോണം മായാ ബന്ധനാകുന്നു. 
സ്വപ്നം പോലെ മിഥ്യയായ കദളീ ഗര്‍ഭം പോലെ അത്‌ 
നിസ്സാരമാണ്‌. നടന്നെന്നോണം അവന്‍ പുതിയ വേഷങ്ങള്‍ 
ധരിക്കുന്നു. ഭിത്തിചിര്രം പോലെ ബാഹ്യ സൌന്ദര്യം മാത്രമാ 


ണിത്‌. ശബ്ദസ്പര്‍ശാദിവിഷയങ്ങളും അസാധാരണങ്ങളാണ്‌. 


അവയില്‍ ആസക്തനായ ഭൂതാത്മാവിന്‌ തന്നെ സംബന്ധിച്ച 


യഥാര്‍ത്ഥ ബോധമില്ല. 


3. അയം വാവ ഖലു അസ്യ പ്രതി വിധി. ഭൂതാ 
ത്മനോയത്‌ വേദവിദ്യാ ധി സ്വധര്‍മ്മ 
സ്യാനുചരണം സ്യാശ്രമേഷ്ഠ ഏവാനുക്രമണം സ്വ 
ധര്‍മ്മസ്യ വാ ഏതദ്‌ വ്രതം സ്തം ഭ ശാ ഖേവാ 
പരാണ്യ നേ നോര്‍ ധ്വ ഭാഗ്‌ ഭവത്യ നൃഥാ അവാങി 
ത്വേഷ സ്വധര്‍മ്മോ അഭിഹതോ യോ വേദേഠ്ഠ ന 
സ്വധര്‍മ്മാതി ്രമേണാ സമീ ഭവതി. ആശ്രമേ 
ഷ്വേവാസക്ത: തപസ്വീ ഇത്യു ച്യതേ. ഇത്യേദയുക്തം 
നാതപസ: ആത്മജ്ഞാനേ അ ധിഗമ: ഏവം ഹി 
ആഹ- തപസാ പ്രാപ്യതേ മന: മനസ: പ്രാപ്യതേ 
ഹ്യാത്മാ യമാപ്ത്വാ നാനിവര്‍ത്തതേ ഇതി. 


ഗമ: 


ഇങ്ങനെയുള്ള യുക്തിയുടെ ഉപായം ഇതാണ്‌. ജ്ഞാനം 
സിദ്ധിക്കാന്‍ സാധ്യമാകത്തക്ക വിധം ധര്‍മ്മാചരണം വേണം. 
അതുപോലെ ആശ്രമ ധര്‍മ്മാനുഷ്ഠാനവും വേണം. 
എന്തെന്നാല്‍ സ്വ ധര്‍മ്മത്തിനു മാ്രമേ എല്ലാം സാധിക്കാന്‍ 
കഴിയൂ. അന്യ ധര്‍മ്മങ്ങള്‍ സ്തംഭ ശാഖപോലെ മിഥ്യയാണ്‌. 
ഭൂതാത്മാവ്‌ സ്വധര്‍മ്മത്താലാണ്‌ ഉന്നതി പ്രാപിക്കുന്നത്‌. 
മറ്റുവിധത്തിലെങ്കില്‍ അധഃപതനം തന്നെ. വേദോക്ത ധര്‍മ്മ 
ങ്ങള്‍ഡ കൈവെടിയുന്നവന്‍ ആശ്രമിയല്ല. ആശ്രമ ധര്‍മ്മം 
പാലിക്കുന്നവന്‍ തപസ്വിയാണ്‌. തപസ്വിയല്ലാത്തവന്റെ 
ധ്യാനം ആത്മവിലുറക്കില്ല. അങ്ങനെയുള്ളവന്‍ കര്‍മ്മശുദ്ധി 
യില്ല. തപസ്സിനാല്‍ ജ്ഞാനം ലഭിക്കുന്നു; ജ്ഞാനത്താല്‍ 
മനസ്സ്‌ വശം വദമാകും; മനസ്സ്‌ നിയന്ത്രണത്തിലായാല്‍ ആത്മ 
പ്രാപ്തി ലഭിക്കും. ആത്മപ്രാപ്തിയാല്‍ സംസാര മോചനം 
ലഭിക്കുന്നു. 
അത്രേതേ ശ്ലോകാ: ഭവന്തി 
1. യഥാ നി രിന്ധനോ വഹി: സ്യ യോനാ 
വുപശാമൃതി 
തഥാ വൃത്തി ക്ഷയാച്ചിത്തം സ്വ യോനാ 
വുപ ശാമൃതി 
2. സ്വ യോനാ മുപ ശാന്ത സ്യ മാനസ: 
സതൃഗാമിന: 
ഇന്ദ്രിയാര്‍ത്ഥ വിമുഡ സ്യാ നൃത്യാ 
കര്‍മ്മ വശാനുഗാ: 
3. ചിത്തമേവ ഹി സംസാര തത്‌ പ്രയത്നേന 
ശോധയേത്‌ 


യാച്ചിത്തസ്തന്മയോ ഭവതി ഗുഹ്യ മേതത്‌ 
സനാതതം 


K 


4. ചിത്തസ്യ ഹി പ്രസാദേന ഹന്തി കര്‍മ്മ 
ശുഭാശുഭം 

പ്രസന്നാത്മാ ആത്മനിസ്ഥിത്വാ സുത്വമ 
വ്യയ മശ്നു തേ 


5. സമാസക്തം യദാ ചിത്തം ജന്തോര്‍ 
വിഷയ ഗോചരേ 


യത്യേവം ബ്രഹ്മണി സ്യാത്തത്‌ കോ ന മുച്യതേ 
ബന്ധനാത്‌. 


വിറകു തീര്‍ന്നാല്‍ തീയ്‌ അവിടെത്തന്നെ കെടുന്നതു 
പോലെ വൃത്തികള്‍ നശിച്ചതിനുശേഷം ചിത്തം സ്വയമേവ 
ശാന്തമാകുന്നു. ഉത്പത്തി സ്ഥാനത്ത്‌ ശാന്തമായി ജ്ഞാനം 
നേടിയ ചിത്തം സത്യത്തിലേക്ക്‌ പ്രരിതമാകുന്നു. അപ്പോള്‍ 
കര്‍മ്മവശാനുഗാമികളായ ഇന്ദ്രിയവിഷയങ്ങള്‍ അതിന്‌ 
മിഥ്യയായിതോന്നുന്നു. ചിത്തം തന്നെ സംസാരം അതു 
കൊണ്ട്‌ പ്രയത്നിച്ച്‌ ചിത്തത്തെശുദ്ധമാക്കണം. ചിത്തശുദ്ധി 
കൊണ്ടാണ്‌ സല്‍ഗി. ചിത്തം ശാന്തമായിക്കഴിഞ്ഞാല്‍ ശുഭാ 
ശുഭ കര്‍മ്മങ്ങള്‍ നശിക്കുന്നു. ശാന്തചിത്തന്‍ ആത്മാവില്‍ 
ലയിക്കുന്നു. അതോടെ അവന്‍ ശാസ്വതമായ ആനന്ദം കിട്ടും. 
ചിത്തം വിഷയാക്തമാകുന്നരത (രബഹ്മത്തിലായാല്‍ 
ബന്ധനത്തില്‍ നിന്ന്‌ എങ്ങനെ മോക്ഷം കിട്ടാതിരിക്കും? 


6. മനോ ഹി ദ്വി വിധം പ്രോക്തം ശുദ്ധം 
ചാശുദ്ധമേവ ച 
അശുദ്ധം കാമ സങ്കല്പം ശുദ്ധം 
കാമ വിവര്‍ജിതം 
7. ലയ വിക്ഷേപരഹിതം മനഃ കൃത്വാ 
സനിശ്ചലം യദാ 
യാത്യമനോഭാവം തദാ തത്‌ പരമം പദം 
8. താവദേവ നിരോ ദ്ധഹ്യം ഹൃദി യാവത്‌ 
ക്ഷയം ഗതം 
ഏതദ്‌ ജ്ഞാനം ച മോക്ഷശ്ച ശേഷാ 
സ്തു സ്തു ഗ്രന്ഥ വിസ്തര: 


9. സമാധി നിര്‍ധൂത മലസ്യ ചേതസോ 
നിവേശിതസ്യാത്മനി യത്‌ സുഖം 
ലഭേത്‌ നശക്യതേ 


വര്‍ണ്ണയിതും ഗിരാസദാ സ്വയം തദന്ത: കരണേന 
ഗൃഹൃതേ. 
10. അപാ മപോഗ്നി രഗ്ന ഹ വ്യോമ്ന: 
വ്യോമ നി ലക്ഷയേത്‌ ഏവ മന്തർ ഗതം 
ചിത്തം പ്യ പുരുഷ: പ്രതി മുച്യതേ 
11. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധ 


മോക്ഷയോ 


ബന്ധായ വിഷയാസക്തം മുക്ത്യൈ 
നിര്‍വിഷയം സ്മൃതം 


- 


ര 


ശുദ്ധമെന്നും അശുദ്ധമെന്നും മനസ്സ്‌ രണ്ടു വിധമാണ്‌. കാമ 
സങ്കല്പിതമായത്‌ അശുദ്ധവും കാമവിവര്‍ജിതമായത്‌ 
ശുദ്ധവുമാണ്‌. മനസ്സ്‌ ലയവിക്ഷേപരഹിതവും നിശ്ശേഷം 
സ്ഥിരവുമാകുമ്പോള്‍ പരമപദമാകുന്നു. ജ്ഞാനനാശം 
സംഭവിക്കാതിരിക്കുന്നിടത്തോളം അതിനെ ഹൃദയത്തില്‍ 
നിരോധിക്കണം. അതു തന്നെ ജ്ഞാനത്തിന്റെയും മോക്ഷ 
ത്തിന്റെയും സാരം. സമാധി മുഖേന മാലിന്യം ദുരീക്ൃ 
തമാവുകയും ആത്മാവില്‍ സംയോജിപ്പിക്കപ്പെടുകയും 
ചെയ്യുന്ന ചിത്തം ആനന്ദമനുഭവിക്കുന്നു. അത്‌ വര്‍ണ്ണിക്കാന്‍ 
പ്രയാസം. ജലത്തില്‍ ജലവും അഗ്നിയില്‍ അഗ്നിയും ആകാ 
ശത്തില്‍ ആകാശവും ചേര്‍ന്നു കഴിഞ്ഞാല്‍ പിന്നെ പ്രഥക്‌ 
ഭാവമില്ല. അതുപോലെ ചിത്തലയം സംഭവിച്ചാല്‍ മനുഷ്യന്‍ 
മുക്തനാകുന്നു. മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങള്‍ക്കു കാരണം 
മനസ്സു തന്നെയാണ്‌. വിഷയാവിമുക്തമായ മനസ്സ്‌ 
മോക്ഷത്തിനും കാരണമാകുന്നു. 


12. അഥ യഥേനം കത്‌ സായന സ്തുതി: 
ത്വം ബ്രഹ്മാ ത്വം ച വൈ വിഷ്ണുസ്ത്വം 


രുദ്രസ്ത്വം പ്രജാപതി ത്വമഗ്നിര്‍ വരുണോ 
വായ്സ്ത്വമിന്ദ്ര സ്ത്വം നിരാകര: 


13. ത്വം മനുസ്താം ചമസ്താം പൃഥീവീത്വം 
ഖമഥാച്യുത: 


സ്വാര്‍ത്ഥേ സ്വഭാവികേര്‍ത്ഥേ ച 
ബഹുധാസംസ്ഥിതി സ്ത്വയി 


14. വിശ്വേശ്വര നസ്തു ഭ്യം വിശ്വാത്മാ 
വിശ്വകര്‍മ്മ കൃത്‌ 


വിശ്വ ഭഗ്‌ വിശ്വ മായുസ്ത്വം വിശ്വ 
ക്രീഡാരതി: പ്രഭു: 


15. നമ: ശാന്താത്മനേ തുഭ്യം ന മോ ഗുഹൃത 


മായ ച അചിന്ത്യാ യാ പ്രേമേയായ അനാദി 
നിധനായ ചേതി 


കത്‌ സ്യായനന്റെ സ്തുതി: നീ ബ്രഹ്മമാണ്‌. നീ 
വിഷ്ണുവാണ്‌. നീ രുദ്രനാണ്‌,നീ പ്രജാപതിയാണ്‌, നീ 
അഗ്നിയാണ്‌, നീവരുണനാണ്‌ നീ വായുവാണ്‌, നീ 
ഇന്ദ്രനാണ്‌. നീ ചന്ദ്രനാണ്‌ നീ മനുവാണ്‌, നീയമനാണ്‌, നീ 
പൃഥ്വിവാണ്‌, നീ അച്യുതനാണ്‌, നീ തന്നെയാണ്‌ വിഷയ 
രൂപത്തില്‍ സ്വാഭാവികമായ അര്‍ത്ഥത്തിലുള്ളത്‌. നീ 
തന്നെയാണ്‌ സ്വര്‍ഗ്ഗത്തില്‍ അഗ്നേയ പ്രകാരത്തില്‍ വസി 
ക്കുന്നത്‌. സര്‍വേശ്വര, നിനക്ക്‌ നമസ്ക്കാരം. നീ കന്നെ 
സര്‍വാത്മാവും സര്‍വകര്‍മ്മകര്‍ഡത്താവും മായാ മയനും 
സര്‍വ ക്രീഡാരതനും പ്രഭുവും നീ തന്നെ. ഹേ ശാന്ത 
സ്വരൂപാ നിനക്ക്‌ നമസ്കാരം. ഗൂഡ തമനും അചിന്ത്യനും 
അപ്രമേയനും അനാദിനിധനനും ആണ്‌ നീ. 


16. നമോ വാ ഇദ മഗ്ര ആ സീദേകം തത്‌ പരേസ്യാത്‌ 
തത്‌ പരേണേരിതം വിഷശമത്വലം പ്രയാതി. 
ഏതരൂപം വൈ രജസ്ത ദ്ജ: ഖലു ഈരിതം 


വിഷമത്വം പ്രയാതി. ഏതദൈസത്വസ്യ രൂപം തി 
സത്വനേവേരിതം രസ: സര്വ ്രാവത്‌. സോം f 
ശോയം യശ്ചേതാമാത്ര: പ്രതി പുരുഷ: ക്ഷേര്രജ്ഞ: 
സങ്കല്‌ പാധ്യവസായാഭിമാനലിംഗ: പ്രജാപതി: 
വിശ്വേത്യസ്യ പ്രാഗുക്താ ഏ നാസ്ത നമ: അഥ യോ 
ഹ ഖലു വാ വസ്യ താമസോം !₹ ശോസൌസ 
ബ്രഹ്മചാരി ണോ യോ (യം രുദ്രോ! ഥ യോഹ 
ഖലു വാവസ്യ രജസോം ശോ സന സ ബ്രഹ്മ 
ചാരിണോ യോ യം ബ്രഹ്മാ! ഥയോഹ ഖലു 
വാവസ്യ സാത്വികോം 7 ശോ സനഈസ്രബഹ്മ 
ചാരിണോ യോ ദ്യം വിഷ്ണു. സ വാ ഏഷ ഏക 
സ്ര്രീധാഭുതോ 7 ഷ്ടധൈകാ ദശധാ ദ്വാദശധാ 
2 പരി മിതധാ വവോദ്‌ ഭൂത ഉദ്ഭുതത്വാദ്‌ ഭൂതം 
ഭൂതേഷു ചരതി പ്രവിഷ്ട: സ ഭൂതാനാ മധുപതിര്‍ 
ബഭൂവേ തൃസാ വാത്മാ f ന്തര്‍ ബഹിഗ്വാന്തര്‍ 
വഹിശ്ചാ 


അത്‌ സൃഷ്ടിക്കുമുമ്പ്‌ കേവലം അന്ധകാമമയമായി 
രുന്നു. പിന്നീട്‌ പരമാത്മാവില്‍ നിന്നും പ്രേരണയാല്‍ 
ഇന്ദ്രിയവിഷയമായി . ഇതിലൊന്‍ രജോഗുണസ്വരുപവുമാണ്‌. 
അതേ പ്രകാരം ഇത്‌ രമോഗുണത്തിന്റെ രൂപവുമാണ്‌. പ്രേരണ 
ലഭിച്ച തമോ ഗുണം തന്നെ തമോ ഗുണത്തില്‍ നിന്നുണ്ടാ 
യതുപോലെ ഇത്‌ സത്ലത്തില്‍ നിന്ന്‌ ഉദയം കൊണ്ടതു 
പോലെ ഓരോ ജീവിയിലും കുടികൊള്ളുന്നത്‌ ക്ഷേത്രജ്ഞ 
സ്വരൂപത്തില്‍ ഉള്ള ചൈതന്യ സത്തതന്നെ. പരമാത്മാവിന്റെ 
അംശം തന്നെ അത്‌. നിശ്ചിത സ്വരൂപമാണത്‌. പരമാത്മാ 
വിന്റെ ഏറ്റവും വലുതും ശ്രേഷ്ഠമായ ശരീരം ബ്രഹ്മാ 
വിഷ്ണു മഹേശ്വരന്മാരാണെന്ന്‌ പറയപ്പെടുന്നു. അതില്‍ 
പരമാത്മാവിന്റെ രജോഗുണാം ശം ബ്രഹ്മാവാണ്‌. തമോ 
ഗുണാം ശം രുദ്രന്‍. 


വിഷ്ണുവാണ്‌ സത്വഗുണാംശം. ഒരു പരമാത്മാവ്‌ 
തന്നെയാണ്‌ മൂന്നു രൂപങ്ങളിലും എട്ടു രൂപങ്ങളിലും 
പതിനൊന്ന്‌ രൂപങ്ങളിലും പന്ത്രണ്ടു രൂപങ്ങളിലും അനകം 
രൂപങ്ങളിലും കാണപ്പെടുന്നത്‌. അത്‌ അനന്തമായി ഓരോ 
ഭൂതത്തിലുമുണ്ട്‌. സര്‍വ്രപാണികളുടെ അധിപതിയാണ്‌ അത്‌. 
അതിലാണ്‌ അകത്തും പുറത്തും ആത്മരുപത്തില്‍ കുടി 
കൊള്ളുന്നത്‌. 


അഞ്ചാം ര്രാപാഠകം 


1. ദ്വിദാ വാ ഏഷ ആത്മാനം വിഭര്‍ത്യയം യഃ 
പ്രാണോ യശ്ചാസാവിദിത്യഃ അഥ ദ്വ വാ ഏതാ 
അസ്യ പന്ഥാ നാ അന്തര്‍ ബഹിശ്ചാഹരാത്രേ 
ണെതോ വ്യാവര്‍ത്തേ തേ. അസ വാ ആദിത്യോ 
ബഹിരാത്മാക്യാഗത്യാന്തരാത്മനേധ്‌ നമീയതേ 
ഗതിരിത്യേവം ഹ്യാവം. അഥ യഃ കശ്ചിത്‌ വിദ്വാന്‍ 
അപഹതപാപ്മാ ( ക്ഷാധ്യക്ഷോ ₹ വദാതമനാസ്ത 
ന്നിഷ്ഠ ആവൃത്ത ചക്ഷുഃ സോ അന്തരാത്മക്യാ 
ഗത്യാ ബഹിരാത്മനോ f നുമീയതേ ഗതിരിത്യേവം 


P 


ഇ 


ഹ്യാഹ അഥ യ ഏഷോ  ന്തരാദിത്യേ ഹിരണ്മയഃ 
പുരുഷോ യഃ പശ്യതി മാം ഹിരണ്യ 1 വസ്ഥാത്സ 
ഏഷോ / ന്തരേ ഹൃത്ഷ്കര ഏവ ആശ്രിതോ അന്ന 
മത്തി. 


1. പരമാത്മാവ്‌ രണ്ട്‌ തരത്തിലുള്ള ആത്മാവുള്ള അഥവാ 
സ്വരൂപങ്ങളെ ധരിക്കുന്നു. ഈ പ്രാണനും സൂര്യനും ആദി 
യില്‍ ഉണ്ടായിരുന്നു. അവ അകത്തും പുറത്തും രാവും 
പകലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സൂര്യന്‍ ബാഹ്യാത്മാവും 
പ്രാണന്‍ അന്താരാത്മാവുമാകുന്നു. ഇതിന്റെ ഗതിയാല്‍ തന്നെ 
ഇത്‌ അന്തരാത്മാവാണെന്ന്‌ മനസ്സിലാക്കാം. ഇത്‌ ഗതി രൂപ 
മാണെന്ന്‌ വേദങ്ങള്‍ അഭിപ്രായപ്പെടുന്നു. പാപ രഹിതമായ 
ജ്ഞാനി സര്‍വാദ്ധ്യക്ഷനായിതീരുന്നു. അവന്റെ മനസ്സ്‌ 
ശുദ്ധമാകും. അവന്‍ പരമാത്മ നിഷ്ഠനും അവന്റെ ജ്ഞാന 
ചക്ഷുസ്സ്‌ തുറക്കുകയും അവന്‍ അന്തരാത്മാവില്‍ തന്നെ 
സ്ഥിതി ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ശ്രതു മുഖേന അവന്‍ 
പുറത്തേക്കു പോകുന്നു. ആത്മാവിന്റെ ഗതി അനുമാനി 
ക്കാവുന്നതാണെന്നാണ്‌ വേദങ്ങളുടെ അഭിമതം. സൂര്യന്റെ 
അകത്തായി കാണുന്ന ഹിരഞ്ചയ പുരുഷന്‍ നമുക്കു 
ഹിരണ്യം (പ്രാകാശം) പോലെ തോന്നുന്നു. ഹൃദയകമല 
ത്തില്‍ കുടികൊള്ളുന്നത്‌ പുരുഷന്‍ തന്നെയാണ്‌. അത്‌ ത 
ന്നെ അന്നം ഭക്ഷിക്കുന്നു. 


2. അഥ യ ഏഷോ ! ന്തരേ ഹൃത്പുഷ്കര 
ഏവാശ്രിതഃ അന്ന മത്തി സ ഏഷഃ അഗ്നിഃ ദിവി 
ശ്രിതഃ സനരഃ കാലാഖ്യോ ?ദൃശ്യാഃ സർവഭൂതാനി 
അന്നമത്തീതി. കാഃ പുഷ്കരഃ കിം മയോ വേതി. ഇദം 
വാവ തത്‌ പുഷ്കരം യോ! യ മാകാശോ 
fസ്യേോമാശ്വ തസ്രോദിശസ്‌ ചത്രസ ഉപദിശോ 
ദലസംസ്ഥാ ആസം. അര്‍വാഗ്വിചരത ഏതാ ഉപദിശോ 
ആസം. അര്‍വാഗ്വിചരത ഏതാ 
പ്രാണോദിത്യാ ഏതാ ഉപാസീത ഓനിത്യേദക്ഷരേണ 
വ്യാപൃതിഭിഃ സാവിത്യാഃ ചേതി. 


ദലസംസ്ഥാ 


ഹൃദയകമലത്തില്‍ സ്ഥിതനായി അന്നം ഭക്ഷിക്കുന്നത്‌ 
തന്നെയായ ഈ സൂര്യന്‍ തനി രൂപത്തില്‍ ആകാശത്തില്‍ 
വസിക്കുന്നത്‌. ആദൃശ്യരൂപത്തിലിരുന്ന്‌ ഇത്‌ സര്‍വഭൂതങ്ങളാ 
കുന്ന അന്നത്തെ ഭക്ഷിക്കുന്നു. ഈ കമലം എന്താണ്‌? 
ഇതിന്‌ എന്തറിയാം? ഇതാണ്‌ ഇതിന്റെ ഉത്തരം ഈ 
ആകാശമാണ്‌ കമലം. ഈ നാലു ദിക്കുകളിലും നാലു ഉപ 
ദിക്കുകളിലും അത്‌ സ്ഥിതി ചെയ്യുന്നുണ്ട്‌. എല്ലാത്തിനും 


അതീതമായ ഈ പ്രാണനെയും ആദിത്യനെയും വഓംഎന്ന 
അക്ഷരത്തിലൂടെയും വ്യാഹൃതികളിലൂടെയും ഗായ്രതി 


മന്ത്രത്തിലൂടെയും ഉപാസിക്കണം. 


3. ദ്വേ വാവ ബ്രഹ്മണോ രൂപേ മൂര്‍ത്തം ചാമൂര്‍ത്തം 
ചാഥ യന്‍മൂര്‍ത്തം തദസത്യം യദമൂര്‍ത്തം. തത്സത്യ 
തദ്‌ ബ്രഹ്മ തജ്ജ്യോതിഃ യജേജ്യാതിഃ സ ആദിത്യ 
സ വാ ഏഷ ഒഓമിത്യേതദാത്‌ മാ ഭവത്‌ സ 
ത്രേധാത്മാനം വ്യാകുരുതോ മിതി തിസ്രോ മാശ്രാ 
ഏതാഭിഃ സർവമിദം ഓതം പ്രോതം ച ഏവസ്മീതി 


ഏവം ഹ്യാഹൈതദാ ആദിത്യ ഓമിത്യേവം 
ധ്യായതേ. ആത്മാനം യുഞ്ജീതേതി. 


ബ്രഹ്മത്തിനും മൂര്‍ത്തം, അമൂര്‍ത്തം എന്നിങ്ങനെ രണ്ട്‌ 
സ്വരൂപങ്ങളുണ്ട്‌, മൂര്‍ത്തം അസത്യവും അമൂര്‍ത്തം 
സത്യവുമാണ്‌. അത്‌ തന്നെയാണ്‌ ബ്രഹ്മം. ്രഹ്മം തന്നെ 
ജ്യോതിസ്സ്‌. ജ്യോതിസ്സാണ്‌ ഓം അത്‌ തന്നെയാണ്‌ ആത്മാവ്‌. 
ആത്മാവ്‌ തന്റെ സ്വരൂപത്തെ മൂന്നായി വിഭജിക്കുന്നു. ഓം 
മൂന്നു മാത്രകളുടെ രൂപത്തിലാകുന്നു. ഈ മൂന്നുമാര്രകളില്‍ 
സര്‍വവും ഓതപ്രോതമായിരിക്കുന്നു. ഇതിനാണ്‌ സര്‍വവും 
സ്ഥിതി ചെയ്യുന്നതെന്ന വേദങ്ങള്‍ ഉദ്ഘോഷിക്കുന്നു. 
അല്ലെങ്കില്‍ ആദിത്യന്‍ തന്നെയാണ്‌ ഓം എന്നു ധ്യാനിച്ചു 
ആത്മാവിനെ പുരുഷന്‍ അതുമായി ചേര്‍ക്കണം. 


4. അഥന്യത്രാ പുക്തം- അഥഖലു യ ഉദ്ഗീഥഃ സ 
പ്രണവോ യഃ പ്രണവഃ സ ഉദ്ഗീഥ ഇത്യസന വാ 
ആദിത്യ ഉദ്‌ ഗീഥ ഏഷ്രപണവാ ഇത്യേസ വാ 
ആദിത്യ ഉദ്ഗീഥ ഏഷ്രപണവാ ഇത്യേവം 
ഹ്യാഹോദ്ഗീഥം പ്രണവാഖ്യം ്രാണേതാരം ഭാര 
രൂപം വിഗതനിദ്രം വിജരംവിമൃത്യും ശ്രി ദം തൃക്ഷരം 
പുനഃ പഞ്ചധാ ജ്ഞേയം നിഹിതം ഗുഹായാമി 
ത്യേവം ഹ്യാഹം ഈര്‍ദ്ധ്വ മൂലം ശ്രിപാദ്‌ ബ്രഹ്മ ശാഖാ 
ആകാശവായു അഗ്നി ഉദകഭുമ്യാദയ ഏകഃ 
അശ്വത്ഥനാമെതദ്‌ ബ്രഹ്മ തസ്യ തത്തേജോ 
യദസാ വദിത്യഃ ഓമിതേൃതദക്ഷരസ്യ ചൈതത്‌. 
തസ്മാത്‌. ഓമിത്യേനേന ഏതദുപാസീതാ ജ്രസമിതി. 
ഏകോ സ്യ സംബോധമയതേത്യേവം ഹ്യാഹ. 
ഏതദേവാക്ഷരം പുണ്യ മേതദേവാക്ഷരം പരം 
ഏതദേവാക്ഷരം പുണ്യ മേതദേവാക്ഷരം പരം 
ദേതദേവാക്ഷരം ജ്ഞാത്വായോയദിച്ഛതി തസ്യ തത്‌. 


ഉദ്ഗീഥം (സാമവേദത്തിലെ ഒരു ഭാഗം) ആണ്‌ പ്രണവം 
പ്രണവം തന്നെയാണ്‌ ഉദ്ഗീഥമെന്ന്‌ വേറെയൊരിടത്ത്‌ 
പറഞ്ഞിരിക്കുന്നു. പ്രണവം എനന നാമമുള്ള തത്ത്വം ആണ്‌ 
സര്‍വത്തെയും സൃഷ്ടിക്കുന്നത്‌. ഇത്‌ നാമവും രൂപവും 
നിഗ്രാരഹിതവും വൃദ്ധാവസ്ഥ ഇല്ലാത്തതും മൃത്യുരഹിത 
വുമാണ്‌. അതിന്‌ അഞ്ചുവിധമുണ്ട്‌. അത്‌ ഹൃദയശുദ്ധിയില്‍ 
വസിക്കുന്നുവെന്ന്‌ ശ്രുതിയില്‍ പറയുന്നു. ഇതിന്റെ മൂലം 
മുകളിലും ശാഖകള്‍ ബ്രഹ്മം വരെയെത്തുന്നതുമാകുന്നു. 
ആകാശം, വായു, അഗ്നി, ജലം പൃഥ്വി എന്നിവയാണ്‌ 
ശാഖകള്‍ ഇ ഏകക്വത്തിലൂടെ എല്ലാം ഗ്രഹിക്കാം. ഇതാ 
കുന്നു ബ്രഹ്മം. സര്‍വജഹത്തും അതിന്റെ സ്വരുപമാകുന്നു. 
ഓം എന്ന അക്ഷരത്തിന്റെ സ്വരൂപമാണ്‌ സൂര്യന്‍ അതിനാല്‍ 
ഓം എന്ന അക്ഷരധ്രഹ്മത്തെ പ്രാര്‍ത്ഥിക്കണം. അതിലൂടെ 
അതിന്റെ ഏകമാത്രമായ രസത്തെ മനസ്സിലാക്കണമെന്ന്‌ 
ശ്രുതിയില്‍ പറയുന്നുണ്ട്‌. ഈ പവിത്രമായ അക്ഷരത്തെ 
മനസ്സിലാക്കി മനുഷ്യന്‍ എന്താഗ്രഹിച്ചാലും അത്‌ അവന്‍ 
സിദ്ധിക്കും. 


5. അഥാന്യര്രാപ്യക്തം- സ്വനവത്യേഷാ f 
സ്ൃയതനൂര്‍ യോ മിതിസ്ത്രീ പുംനപുംസകേതിലിം 


le 


യ 


ഗവത്യേഷാ  ഥാബ്രഹ്മാ രുദ്രോ വിഷ്ണു രിത്യ 
ധിപതിവത്യേഷാ  ഥഗാര്‍ഹപത്യോ ദക്ഷിണാഗ്നിരാ 
ഹവനീയ ഇതിമുഖവത്യേഷാ 7 ഥ ജഗ്യ ജുഃ 
സാമേതി വിജ്ഞാനവത്ൃയേഷാ ഭൂര്‍ഭുവഃ സ്വരിതിലോ 
കവത്യേഷാ ഥഭൂതം ഭവ്യം ഭവിഷൃദിതി 
കാലവത്യേഷാ ഥ പ്രാണോ  ഗ്നിഃ സൂര്യ ഇതി 
്രതാപവത്യേഷാ 1 ഥന്നമാപശ്ചന്ദ്രമാ ഇത്യാപ്യായന 
വത്യേഷാ ! ഥ ബുദ്ധിര്‍ മനോ fഹംകാര 
ചേതനവത്യേഷാ 1 ഥ പ്രാണോ 1 മനോവ്യാന ഇതി 
്രാണവത്യേക്ഷേതൃത ഓമിന്യുക്തേ നൈതാഃ 
്രസ്തുതാ അര്‍ച്ചിതാ അര്‍പ്പിതാ ഭവന്തിത്യേവം. 
ഹ്യാഹൈ അദ്വൈ സത്യാകാം പരം ചാപരം ച ്രഹ്മ 
യദോമിത്യേത ക്ഷരമിതി. 


വീണ്ടും മറ്റുപലയിടത്തും ്രഹ്മശരീരം ശബ്ദിക്കുന്നു 
വെന്ന്‌ അത്‌ ഓംകാരമെന്ന്‌ പറയുന്നുവെന്നും പ്രസ്താ 
വിച്ചിട്ടുണ്ട്‌. സ്ത്രീപുരുഷ നപുംസലിംഗ മുക്തമാകുന്നു ഇത്‌. 
അഗ്നി, വായു, സൂര്യന്‍ എന്നീ രൂപങ്ങളില്‍ പ്രകാശമാനാമായ 
ഇത്‌ രുദ്രന്‍, വിഷ്ണു, എന്നീ രൂപങ്ങളില്‍ അധിപതിയാണ്‌. 
ഗാര്‍ഹ്യപത്യം, ദക്ഷിണാഗ്നി, ആഹവനീയം എന്നിവ ഇതിന്റെ 
മൂന്നു മുഖങ്ങളാകുന്നു. 


ജുഗ്വേദം, യജുര്‍വേദം, സാമവേദം എന്നീ വേദങ്ങ 
ളെക്കുറിച്ച്‌ അതിന്‌ അറിയാം. ഭുഃ ഭൂവഃ, സ്വര്‍ഗ്ഗഃ എന്നിവ 
ഇതിന്റെ കാലങ്ങളുമാണ്‌. പ്രാണന്‍, അഗ്നി, ആദിത്യന്‍, 
എന്നിവ അതിന്റെ പ്രതാപവും അന്നം, ജലം, ചന്ദ്രന്‍ എന്നിവ 
ഇതിന്റെ പ്രാണങ്ങളുമാണെന്ന്‌ അനേകം പേര്‍ അഭിപ്രായപ്പെ 
ടിട്ടുണ്ട്‌. ഞാന്‍ തൃജിക്കുന്നു എന്ന്‌ അത്‌ പറയപ്പെട്ടിരിക്കുന്നു. 
അതിനെ സ്തുതിക്കുന്നവനും അര്‍പ്പണം ചെയ്യുന്നവനും 
ആകുന്നു എന്ന്‌ ശ്രുതിയില്‍ പറയുന്നു. സത്യകാമന്‍, ഇത്‌ 
തന്നെ, ഇത്‌ തന്നെയാകുന്ന പരാപരരബഹ്മം ഇത്‌ ഓം എന്ന 
അക്ഷരമാകുന്നുഃ 


6. അഥാവ്യാഹൃതം വാ ഇദമ സീത്‌ സ സത്യം 
പ്രജാപതി സ്തപസ്തപ്ത്വാ അനുവ്യാഹരദ്ഭുഃ ഭൂവഃ 
സ്വരിത്യേ ഷൈവാസ്യ പ്രജാപതേഃ സ്ഥവിഷ്ഠാ 
തനൂര്‍ യലോക വതീതിസ്വരിത്യ സ്യയാഃ 
ശിരോനാഭിരഭുവോ ഭൂഃ പാദാ ആദിതൃശ്ചക്ഷുഃ 
ചക്ഷുരായ ത്താഹി പുരുഷസ്യ മഹതീമാരതാ 
ചക്ഷുഷാഹ്യയം ശ്വരതി സത്യം 
വൈചക്ഷുരക്ഷിണ്യ വസ്ഥിതോഹി പുരുഷഃ സർവോ 
ളര്‍ത്ഥേഷു ചരതി. ഏതസ്മാദ്‌ ഭൂര്‍ ഭുവഃ 
സ്വരിത്യുപാസീതാ നേന ഹി പ്രാജാപതിര്‍ വിശ്വാ 
സ്മാ വിഷ്വചക്ഷൂരിവോ പാസിതോ ഭവതിത്യേവം 
ഹ്യാഹ. ഏഷാ വൈ പ്രജാപതേര്‍ വിശ്വഭൃത്ത 
നൂരേതസ്യാമിദം സര്‍വമന്തര്‍ഹിത മസ്മിംശ്ച 
സര്‍വസമിന്നേഷന്താര്‍ ഹിതേതി. 
ഷോപാസീത. 


മഠ്രതാ 


തസ്മാ ദേ 


എന്താണോ വിവരിച്ചത്‌ അത്‌ സത്യം. പ്രജാപതി തപസ്സ്‌ 
ചെയ്ത്‌ ഉച്ചരിച്ച ഭുഃ ഭൂവഃ സ്വര്‍ഗ്ഗഃ എന്നിവ മൂന്നും ഇതിന്റെ 


ലോകങ്ങളും, ഭൂതം, ഭാവി, വര്‍ത്തമാനം എന്നിവ ലട 
കാലങ്ങളുമാണ്‌. പ്രാണന്‍, അഗ്നി, ആദിത്യന്‍ എന്നിവ 
അതിന്റെ പ്രതാപവും അന്നം, ജലം, ചന്ദ്രന്‍ എന്നിവ 
അതിന്റെ പോഷണവുമാണ്‌. മനസ്സ്‌, ബുദ്ധി, അഹങ്കാരം 
എന്നിവ ഇതിന്റെ ചേതനയും പ്രാണന്‍, അപാനന്‍, വ്യാനന്‍ 
എന്നിവ ഇതിന്റെ പ്രാണങ്ങളുമാണെന്ന്‌ അനേകം പേര്‍ 


അഭിപ്രായപ്പെട്ടിട്ടുണ്ട. ഞാന്‍ തൃജിക്കുന്നു!1എന്ന്‌ അത്‌ 


പറയപ്പെട്ടിരിക്കുന്നു. അതിനെ സ്തുതിക്കുന്നവനും അര്‍പ്പ 
ണം ചെയ്യുന്നവനും ആകുന്നു. എന്ന്‌ ശ്രുതിയില്‍ പറയുന്നു. 
സത്യകാമന്‍, ഇതുതന്നെ, ഇത്‌ തന്നെയാകുന്ന പരാപര്രബ 


൨മഠ ഇത്‌ ഓം എന്ന അക്ഷരമാകുന്നു. 


നേത്രത്തില്‍ കുടികൊള്ളുന്ന പുരുഷന്‍ തന്നെയാണ്‌ 
സര്‍വ പദാര്‍ത്ഥങ്ങളെ സംബന്ധിച്ച്‌ വിവരിച്ചു തരുന്നത്‌. 
അതിനാല്‍ ഭുഃ, ഭൂവഃ, സ്വഃ എന്ന വിധിപ്രകാരമാണ്‌ ഉപാസി 
ക്കേണ്ടത്‌. അന്നം തന്നെയാകുന്നു പ്രജാപതി എല്ലാവരുടെ 
ആത്മാവും ചക്ഷുസ്സും പോലെ അത്‌ ഉപാസ്യമാണെന്ന്‌ 
വേദം പറയുന്നുണ്ട്‌. ജഗത്തിന്റെ ശരീരമാകുന്ന പ്രജാപതി. 
ഇതില്‍ സര്‍വവും സ്ഥിതിചെയ്യുന്നു. അവന്‍ ഇവയിലെല്ലാ 
യിടത്തും സ്ഥിതി ചെയ്യുന്നതിനാല്‍ ഇതിനെ ഉപാസിക്കേ 


ണ്ടതാണ്‌. 


7. തത്‌ സവിതുര്‍ വരേണ്യ മിതൃസൌ വാ ആദിത്യഃ 
സവിത സ വാ ഏവം പ്രവരണീയ ആദിത്യഃ സവിത 
സ വാ ഏവം പ്രവരണീയ ആത്മ കാമേനേത്യാഹൂര്‍ 
ബ്രഹ്മവാദിനോ ഥഭര്‍ഗ്ഗോ ദേവസ്യധീമഹീതി സവിതാ 
വൈ ദേവസ്തതോ യോ സ്യ ഭര്‍ഗ്ഗാഖ്യാസ്തം 
ചിത്തയാമിത്യാഹുര്‍ ്രഹ്മവാദിനോ ഥധിയോ 
ഭയാനഃ പ്രചോദയാദിതി ബുദ്ധയോവൈ ധിയസ്താ 
യോ സ്മാകം പ്രചോഗയാദിത്യാഹുര്‍ ബ്രഹ്മവാദിനഃ 
അഥഭര്‍ഗ്ഗ ഇതിയോഹവാ അമുഷ്‌ ചിന്നാദിത്യേ നിഹി 
തസ്താരകോ ക്ഷീണി വൈഷഭര്‍ഗ്ഗാഖ്യംഃ 
ഭാഭിര്‍ഗതിരസ്യ ഹീതി ഭര്‍ഗ്ഗഃ ഭര്‍ജയതീതി വൈഷ 
ഭര്‍ഗ്ഗ ഇതി രുദ്രോര്ബഹ്മവാദിനഃ അഥ ഭ 
ഇതിഭാസയതിമാം ല്ലോകാന്‍ ര ഇതി രഞ്ജയതീ 
മാനി ഭൂതാനി ഗ ഇതി. ഗച്ഛന്യ സ്മിന്നാഗച്ഛന്യ 
സ്മാദിമാ പ്രജാസ്തസ്മാദ്‌ ഭരഗത്വാത്‌ ഭര്‍ഗ്ഗഃ ശശ്വത്‌ 
സൂയമാനാത്‌ സൂര്യഃ സവനാത്‌ സവിതാ. ആദാനാത്‌ 
ആദിത്യഃ പവനാത്‌ പാവനോ അഥ ആപോ പൃ 
യനാദിത്യേവം ഹ്യാഹ. ഖലു ആത്മനോ ആത്മാ. 
നേതാമ്യ-താഖ്യശ്ചേ താ മന്താ ഗന്തോത്‌ സ്രഷ്ടാ 
ആനന്ദയിതാ കര്‍ത്താ വക്താ രസയിതാ ഘഘാതാ 
ദ്ഷ്ടാ ശ്രോതാസ്‌ പുശതി ച വിഭുര്‍ വിഗ്രഹേ 
സംനിവിഷ്ട ഇത്യേവം ഹ്യാഹ അഥയത്ര ദ്വൈതീ 
ഭൂതം വിജ്ഞാനം തത്രഹി ശൃണോതി പശൃതി 
ജീ(ഘതി. രസയതി ചൈവ സ്പര്‍ശയതി സര്‍വമാത്മാ 
ജാനീതേതി യാത്രാദ്വൈതീ ഭൂതം വിജ്ഞാനം കാര്യ 
കാരണകര്‍മ്മ നിര്‍മ്മുക്തം നിര്‍വചനമനനപമ്യം 
നിരുപാഖ്യം കിം തദാവാച്യം. 


P 


1 


സൂര്യന്റെ ശ്രേഷ്ഠമായ തേജസ്സാണ്‌ ഇത്‌. അഥവാ 
ഇതുതന്നെയാണ്‌ ആദിത്യന്‍ ഇതുതന്നെയാകുന്നു. സവിതാവ്‌ 
(സര്‍വത്തേയും സൃഷ്ടിക്കുന്നത്‌) ഇങ്ങനെ മനസ്സിലാക്കി 
ആത്തേച്ഛു അതിനെ സ്വീകരിക്കാന്‍ ശ്രദ്ധാലുവായിരിക്ക 
ണമെന്ന്‌ ബ്രഹ്മവാദികള്‍ പറയുന്നു. ഞങ്ങളിപ്പോള്‍ ഈ 
സൂര്യ ദേവന്റെ വര്‍ഗ്ഗത്തെ ധ്യാനിക്കുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍ അതു നമ്മുടെ മുന്‍പില്‍ നില്‍ക്കുന്നു. അവന്റെ വര്‍ഗ്ഗം 
വൃദ്ധിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്‌. നാമെന്തിനെയാണ്‌ 
ചിന്തിക്കേണ്ടതെന്ന്‌ ബ്രഹ്മ വാദികള്‍ ചോദിക്കുന്നു. ഉത്തരം 
ഇങ്ങനെയാണ്‌ നമ്മുടെ ബുദ്ധിയെ ഉദ്ദീപിക്കുന്നത്‌, സന്മാര്‍ 
ഗ്ഗത്തിലോട്ട്‌ നയിക്കുന്നത്‌ എന്നാണ്‌. ബ്രഹ്മവാദികള്‍ പറയു 
ന്നത്‌. 

ഇപ്പോള്‍ വര്‍ഗ്ഗശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നു. 
സൂരൃനില്‍ സ്ഥാപിതമായിരിക്കുന്നതാണ്‌ വര്‍ഗ്ഗം. കണ്മണി 
യില്‍ വര്‍ഗ്ഗം എന്ന പേര്‍ അതുതന്നെയാണുള്ളത്‌. ആ 
വര്‍ഗ്ഗത്തിന്റെ കാന്തിയിലാണ്‌ മനുഷ്യ ഗമനത്തിന്‌ ശക്തിയും 
ദൃഡതയും ഉണ്ടാകുന്നത്‌. അതുകൊണ്ട്‌ ഇത്‌ സര്‍വത്തി 
നേയും തപിപ്പിക്കുന്നു. അതിനാല്‍ ഇത്‌ വര്‍ഗ്ഗമാണ്‌. അഥവാ 
പ്രാണികളെ രഞ്ജിപ്പിക്കുന്നതിനാല്‍ വര്‍ഗ്ഗമാണ്‌. അഥവാ 
ഇത്‌ പ്രാണികളില്‍ ഗമിക്കുന്നതിനാല്‍ വര്‍ഗ്ഗമാണ്‌. അഥവാ 
ഇത്‌ ലോകത്തില്‍ വരികയും പോകുകയും ചെയ്യു ന്നു. 
അഥവാ ഇത്‌ ഇതിനായിട്ട്‌ പ്രജയാകും. അഥവാ ഇത്‌ എല്ലാ 
റ്റിനേയും ധരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന 
തിനാല്‍ വര്‍ഗ്ഗമാകുന്നു. 


ഇത്‌ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനാല്‍ സൂര്യനാണ്‌. 
സര്‍വത്തേയും സൃഷ്ടിക്കുന്നതിനാല്‍ സവിതാവാണ്‌. സര്‍വ 
ത്തേയും പ്രകാശിപ്പിക്കുന്നതിനാല്‍ ആദിത്യനാണ്‌. സര്‍ 
വത്തെ പാവനമാക്കുന്നതിനാല്‍ പവമാനമാണ്‌. സര്‍വഗാമി 
യായതിനാലും സര്‍വാശ്രയമായതിനാലും ഇത്‌ ആദിത്യനാ 
കുന്നു. ഇത്‌ സ്വയം ആത്മാവുമാകുന്നു. അമൃതമെന്നറിയ 
പ്പെടുന്ന ഇത്‌ സര്‍വതിനെ അറിയിക്കുകയും ചിന്തിക്കുക 
യും ചെയ്യുന്നു. ഇത്‌ ഗമിക്കുന്നു, സൃഷ്ടിക്കുന്നു, ആനന്ദം 
നല്‍കുന്നു, ചിന്തിക്കുന്നു, പറയുന്നു, രുചിച്ചറിയുന്നു, 
ഘഘാണിക്കുന്നു, സ്പര്‍ശിക്കുന്നു, ശരീരത്തില്‍ വ്യാപിച്ചിരി 
ക്കുന്നു. ഉത്തമസ്ഥാനരൂപമാണെന്ന്‌ വേദങ്ങള്‍ പറയുന്ന ഇത്‌ 
വിജ്ഞാന ദ്വൈത രൂപം കൊള്ളുന്നത്‌ എവിടെയാണോ 
അവിടെ കേള്‍ക്കുകയും കാണുകയും മണപ്പിക്കുകയും രുചി 


അറിയുകയും സ്പര്‍ശിക്കുകയും ചെയ്യുന്നു. pe Hah 
ഇതെല്ലാം ആത്മാവ്‌ തന്നെയാണെന്ന്‌ ദൃഡ്മമായി തീരു 
മാനിക്കണം. അതിനാല്‍ വിജ്ഞാനം അദ്വതമാകു ന്നിടത്ത്‌ 
അത്‌ കാര്യകാരണ രഹിതവും അവര്‍ണ്ണനീയവും ഉപമാര 
ഹിതവും വ്യാഖ്യാനരഹതവുമാകുന്നു. ഇതിനെക്കുറിച്ച്‌ 
എന്താണ്‌ പറയാന്‍ കഴിയുക? 


8. ഏഷ ഹി ഖലു ആത്മേശാനഃ ശംഭൂര്‍ ഭവോ രുദ്രഃ 
ഗ്രജാപതിഃ വിശ്വസൃക്‌, ഹിരമ്യ ഗര്‍ഭഃ സത്യം 
പ്രാണോ ഹംസഃ ശാസ്താ വിഷ്ണുഃ നാരായണഃ 
അര്‍ക്കഃ സവിതാ ധാതാ, വിധതാ, സ്രമാട്‌, ഇന്ദ്രഃ 
ഇന്ദുഃ ഇതി. യ ഏഷ തപതൃഗ്നിരിവാഗ്നിനാ പിഹിതഃ 
സഹസ്രൈക്ഷേണ ഹിരണ്‍ മയേനാനന്ദേന. ഏഷ 
വാവവിജ്ഞാന്നി തവ്യോ ന്വേഷ്ടവ്യഃ സര്‍വഭൂതേ 
ഭ്യോ ഭയം ദത്വാരണ്യം ഗത്വാ ഥ ബഹിഃ കൃത്വാ ഇന്ദ്രി 
യാര്‍ത്ഥാന്‍ സ്വാച്ഛരീ രാദുപലഭേതൈനമിതി. 
വിശ്വരൂപം ഹിരണം ജാതവേദസം പരായണം 
ജ്യോതിരേകം തപന്തം. സഹ്രസരശ്മിഃ ശതധാ 
വര്‍ത്തമാനഃ പ്രാണഃ പ്രജാനാമുദയത്യേ ഷ സൂര്യഃ 


ഇത്‌ തന്നെയാണ്‌ ആത്മാവ്‌, ഇത്‌ തന്നെയാണ്‌ സര്‍വ 
നിന്താവും, ഈശ്വരനും, ശങ്കരനും, ഭവനും, രുദ്രനും, 
പ്രജാപതിയും, വിശ്വ്രസഷ്ടാവും ഹിരണ്യ ഗര്‍ഭനും, സത്യ 
വും, പ്രാണനും ഹംസവും, ശാന്തവും, വിഷ്ണുവും, നാരായ 
ണനും, അര്‍ക്കനും, സവിതാവും, ധാതാവും, സാമ്മാട്ടും, ഇന്ദ്ര 
നും, ചന്ദ്രനും. ഈ അഗ്നിരൂപത്തില്‍ സന്തപ്തവും അനേകാ 
യിരങ്ങളുടെ നേത്രരൂപത്തില്‍ പ്രകാശമയമായ ആനന്ദത്തില്‍ 
വ്യാപ്തനായും സ്ഥിതി ചെയ്യുന്ന ഇതിനെയാകുന്നു അറി 
ഞ്ഞിരിക്കേണ്ടത്‌. സര്‍വ പ്രാണികള്‍ക്കും അഭയം നല്‍കി 
വനത്തില്‍ പോയി അതിനെ അന്വേഷിക്കേണ്ടതുണ്ട്‌. ഇന്ദ്രിയ 
വിഷയം ത്യജിക്കുന്നവര്‍ക്ക്‌ അത്‌ അവരുടെ ശരീരത്തില്‍ 
നിന്നു ലഭിക്കുന്നതാണ്‌. ഇത്‌ തന്നെയാകുന്ന വിശ്വസ്വ 
രൂപനും തേജസ്വിയും ജനിക്കുന്നവരെ അറിയുന്നവനും 
സര്‍വരുടെയും പരമാശ്രയസ്ഥാനവും കേവലം ജ്യോതി 
രൂപത്തില്‍ തപിക്കുന്നവനുമായ ഈ സൂര്യനെന്ന പരമാത്മാവ്‌ 
സഹ്രസകിരണനും, അനേകവിധത്തില്‍ വര്‍ത്തിക്കുന്നവനും 
പ്രജകളുടെ പ്രാണരൂപമായി ഉദിക്കുന്നവനുമാണ്‌. 


മൈതായണ്യുപനിഷത്ത്‌ സമാപിച്ചു. 


EE 


യ 


K 


പ ഒരമത്രേയ്യദൂഷണ്്ഷത്ത്‌ ൭ 
യാ 


ശാന്തിമന്ത്രം 


ഓം. ആപ്യായന്തു മമാംഗാനി വാക്‌ പ്രാണ 
ശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ചസര്‍വാണി 
സര്‍വം ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം 
മാ മാ ബ്രഹ്മ നിരാകരോദ നിരാകാരോദ നിരാകരണ 
മസ്തു അനിരാകരണം മേ അസ്തു. തദാത്മനി 
നിരതേ യ ഉപനിഷത്സു ധര്‍മ്മാ സ്തേ മയി സന്തു 
തേ മയി സ്തു തേ മയി സന്തു ഓം. ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ. 


എന്റെ അംഗങ്ങള്‍ വികാസം പ്രാപിക്കട്ടെ. വാണി (ഘാ 
ണം ചക്ഷുസ്സ്‌, ശ്രോതം ബലം എല്ലാ ഇന്ദ്രിയങ്ങള്‍ ഇവ 
അഭിവൃദ്ധി പ്രാപിക്കട്ടെ. സകല ഉപനിഷത്തുകളും ്രഹ്മമാ 
കുന്നു. എന്നില്‍ നിന്ന്‌ ബ്രഹ്മം തൃജിക്കപ്പെടാനിടയാകരുത് 
. ബ്രഹ്മം എന്നെ ത്യജിക്കാനിടയാകരുത്‌.അങ്ങനെ ബ്രഹ്മരത 
നായി എനിക്ക്‌ ഉപനഷത്തില്‍ പ്രതിപാദിതങ്ങളായ ധര്‍മ്മ 
ങ്ങള്‍ പ്രാപിക്കാനിടവരട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ര്പരഥംമാഅദ്ധ്യായഃ 


ബൃഹദ്രഥോ വൈനാമ രാജാ രാജ്യോ ജ്യേഷ്ഠം 
പുത്രം നിധാപയിത്വേദമശാശ്വതം മന്യമാനഃ ശരീരം 
വൈരാഗ്യമുപേതോരണ്യം നിര്‍ജഗാമ. സ തത്ര പരമം 
തപ ആസ്ഥായാദിത്യമീക്ഷമാണ്‌. ഈര്‍ധ്വബാഹുസ്തി 
ഷ്ഠതി അന്തേ സഹ്രസന്ധ്യ മുരന്തികമാ ജഗാമ 
അഗ്നിരിവ അധുമകസ്തേ ജസാ നിര്‍ദ്ദഹന്നിവാത്മ 
വിദ്ഭവാന്‍ ശാകാന്യയ ഉത്തിഷ്ഠോത്തിഷ്ഠ വരം 
വ്യണീഷ്വേതി രാജാനമ(്രവിത്‌. സ തസ്മൈ നമ 
സ്തൃത്യോ വാച-ഭവാന്‍ നാഹമാത്മവിത ത്വം തത്വ 
വിത്ശൃണുമോ വയംമാ പുച്ഛ. പ്രശ്ന മൈക്ഷ്വാണാ 
ന്യാന്‍ കാമാന്‍വ്യണീഷ്വേതി. ശാകായന്യസ്് ചരണാ 
പഭിമൃശമാനോ രാജതാം ഗാഥാം ജഗാദ. 


ബൃഹൃദ്രഥന്‍ എന്ന രാജാവിന്‌ ശരീരംനശിക്കുന്നതാ 
ണെന്ന ബോധം ഉണ്ടായതിനെത്തുടര്‍ന്ന്‌ വൈരാഗ്യം ഉദിച്ചു. 
അതിനാല്‍ അദ്ദേഹം രാജ്യം മൂത്തപുത്രനു കൊടുത്ത്‌ 
വനത്തില്‍ പോയി അവിടെ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. 
അദ്ദേഹം സൂര്യനു നേര്‍ക്ക്‌ നോക്കി കൈയുയര്‍ത്തി നിന്നു. 
ആയിം കൊല്ലത്തിനുശേഷം തപസ്സിന്റെ ഫലമായി ഒരിക്കല്‍ 
പുകയില്ലാത്ത അഗ്നിപോലെ തേജസ്വിയായ ശാകാമന്യന്‍ 
എന്നു പേരുള്ള ആത്മവേത്താവായ മഹാമുനി അദ്ദേഹത്തി 
ന്റെ അടുത്തെത്തി. അദ്ദേഹം രാജാവിനോടു പറഞ്ഞുഃ- 
“എഴുന്നേല്‍ക്കു. എഴുന്നേല്‍ക്കു. വരം ആവശ്യപ്പെടുക”. 
അപ്പോള്‍ രാജാവ്‌ അദ്ദേഹത്തെ നമസ്കരിച്ച്‌ പറഞ്ഞുഃ 
“ഭഗവാനെ, ഞാന്‍ ആത്മാവേത്താവല്ല. അങ്ങ്‌ തത്വജ്ഞാ 


താവാണ്‌ എന്ന്‌ ഞാന്‍ കേട്ടിട്ടുണ്ട്‌ എനിക്കു തത്വം ഉപദേശിച്ചു 


B 


തരണം. 


അതുകേട്ട്‌ മഹാമുനിയായ ശാകാമന്യന്‍ വിഷയം ഏറെ 
ഏതെങ്കിലും വരം ആവശ്യപ്പെടാന്‍ പറഞ്ഞു. അതുകേട്ട്‌ 
ബൃഹരദ്രഗ രാജാവ്‌ ശാകായന്യമുനിയുടെ രണ്ടു കാലുകളും 
പിടിച്ച്‌ പറഞ്ഞു. 


2. അഥകിമേതൈര്‍ വാന്യാനാം ശോഷണം 
മഹാര്‍ണവാനാം ശിഖരിണാ പ്രപതനം ധ്രുവസ്യ 
്രചലനംസ്ഥാനം യാ തരൂണാം നിമജ്ജനം 
പൃഥി വ്യാസ്ഥാനാദപസരണം സുരാണാം. സോ 
fഹമിതൃേതദ്വിവിധേ അസ്മിന്‍ സംസാരേ കിം 
കാമോപഭോഗൈയൈരേവാ ശ്രിതസ്യ അസകൃദു പാ 
വര്‍ത്തനം ദൃശൃത ഇത്യുദ്ധര്‍ത്തും മര്‍ഹ സീതി 
അന്ധോദപാന ഭേക ഇവാഹമസ്മിന്‍ സംസാരേ 


ഭഗവന്‍ ത്വം നോ ഗതിരിതി. 


വലിയ കടല്‍ വറ്റുന്നു. പര്‍വതം തകരുന്നു. രധുവന 
ക്ഷത്രവും തന്റെ സ്ഥാനത്തിന്‌ മാറുന്നു. വൃക്ഷം പിഴുതു 
വീഴുന്നു. ഭൂമി സമുദ്രത്തില്‍ താഴുന്നു. ദേവന്മാര്‍ക്കും 
നിലനില്‍ക്കാനാകുന്നില്ല. അങ്ങനെ നശിക്കുന്ന പ്രപഞ്ച 
ത്തില്‍ ഭോഹങ്ങള്‍ കൊണ്ട്‌ എന്തുപ്രയോജനം? വിഷയസുഖ 
ങ്ങളില്‍ മുങ്ങിയ ജീവികള്‍ക്ക്‌ വീണ്ടും വീണ്ടും ജന്മാമര 
ണങ്ങളുടെ ചക്രത്തില്‍ കറങ്ങേണ്ടതായി വരുന്നു. അതിനാല്‍ 
മുനിശ്രേഷ്ഠാ പൊട്ടക്കിണറ്റിലെ തവളപോലെ കഴിയുന്ന 
എനിക്ക്‌ ഉദ്ധരണത്തിന്‌ അങ്ങ സഹായമുളള ഭാഗവാനെ, 
ഈ സംസാരത്തില്‍ എനിക്ക്‌ ശരണമായിട്ടുളളത്‌ അങ്ങു 
തന്നെ. 


3. ഭഗവാന്‍ ശരീരമിദം മൈഥുനാ ദേവോദ്ഭുതം 
സംവിധ്യേത നിരയ ഏവ മൂത്രദ്വാരേണ നിഷ്ക്രാന്ത 
മസ്ഥിഭിശ്ചിതം മാംസേനാനു ലിപ്തം ചര്‍മ്മണാ 
വബദ്ധം വിണ്‍മൂരരതവാത പിത്ത കഫ മജ്ജാ 
മേദോവസാഭി രനൈശ്ച ലൈര്‍ ബഹുഭിഃ പരി 
പൂര്‍ണ്ണം. ഏതാദ്യശേ ശരീരേ വര്‍ത്തമാനസ്യ ഭഗവന്‍, 
ത്വം നോഗതിരിതി. 


3. അല്ലയോ ഭഗവാനെ, മൈഥുനത്താലുണ്ടായ ഈ 
ശരീരം ജ്ഞാനരഹിതമായാല്‍ അതിനെ നരകമെന്ന്‌ 
മനസ്സിലാക്കണം. കാരണം, ഇത്‌ മൂത്രദ്വാരത്തിലൂടെ പുറത്തു 
വന്നതാണ്‌. അസ്ഥികൊണ്ടുണ്ടാക്കിയതാണ്‌. മാംസമയമാണ്‌. 
തോല്‍കൊണ്ട്‌ പൊതിഞ്ഞതാണ്‌. മലം മുത്രം പിത്തം മജ്ജ 
ഇങ്ങനെ പല മലങ്ങളും നിറഞ്ഞതാണ്‌. അങ്ങനെയുളള 
ശരീരത്തില്‍ കഴിയുന്ന എനിക്ക്‌ അങ്ങുതന്നെയാണ്‌ ഒരു 


ശരണം. 


P 


ft 


4. അഥ, ഭഗവാനെ ശാകായന്യഃ സുപ്രീതോള 
ബ്രവീത്‌ രാജനം.മഹാരാജ ബൃഹ്ൃദ്രഥ ഇക്ഷ്വാകു 
വംശ ധ്വജ ശീര്‍ഷാത്മജ്ഞ കൃതകൃത്യസ്ത്വം 
മരുന്നാമ്നോ വിശ്രുതോ സീത്യയം ഖല്വാത്മാ തേ . 
കതമ ഭഗവന്‍ വര്‍ണ്യ ഇതി. തം ഹോ വാച. 


5. സ്പര്‍ശസ്പര്‍ശാദതോ യേ ര്‍ത്ഥാ അനര്‍ത്ഥാ 
ഇവ തേ സ്ഥിതാഃ യേഷാം സക്തസ്തു ഭൂതാത്മാ ന 
സ്മരേച്ച പരം പദം. 


4.5. ഇതു കേട്ട്‌ ഭഗവാനായ ശാകായന്യമുനി ഏറ്റവും 
പ്രസന്നനായി രാജാവിനോട്‌ പറഞ്ഞു:- “ ഭഗവാനെ, ആത്മാ 
വെന്നാല്‍ എന്താണ്‌, അതൊന്ന്‌ വിവരിച്ചു തരൂ.” ഇതു കേട്ട്‌ 
മുനി പറഞ്ഞു:- ശബ്ദം സ്പര്‍ശം തുടങ്ങിയ വിഷയങ്ങള്‍ 
അനര്‍ത്ഥമുണ്ടാക്കുന്നവയാണ്‌. അവയില്‍ ആസക്തനായ 
ഭൂതാത്മാവ്‌ പരമപദം ്രാപിക്കുകയില്ല. 


6. തപസാരരപാപ്ൃതേ സത്വം സത്വാത്‌ സം 
്രാപ്ൃതേ മനഃ 


മനസാ പ്രാപ്യതേഹ്യാത്മാ ഹ്യാത്മാ 
പത്യാ നിവര്‍ത്തതേ 


തപസ്സുകൊണ്ട്‌ ജ്ഞാനം പ്രാപിക്കുന്നു. ജ്ഞാനത്താല്‍ 
മനസ്സ്‌ വശമായാല്‍ ആത്മാവ്‌ ലഭിക്കുന്നു. ആത്മാവു 
ലഭിച്ചാല്‍ പ്രപഞ്ചത്തില്‍ നിന്ന്‌ മുക്തി കിട്ടുന്നു. 


7. യഥാ നിരിന്ധനോ വഹിഃ സ്വയമേവോ പശ്യമൃതി 
തഥാ വൃത്തിക്ഷയാച്ചിത്തം സ്വയമേവോപ 
ശാമൃതി 
8. സ്വയമേവോ പ ശാന്തസ്യ മനസഃ സാമ ഗാമിനഃ 
ഇന്ദ്രിയാര്‍ത്ഥ വിമുഡസ്യാ നൃതാ 
കാമവശാനു ഗാഃ 
9. ചിത്തിമേവഹിസംസാരസ്തത്‌ പ്രയത്തേനന 
ശോധ യേത്‌ 
യച്ചിത്തസ്തന്മയോഭാതി ഗുഹ്യമേതത്‌ 
സനാതനം. 
10. ചിത്തസ്ധ്യ ഹി പ്രസാദേന ഹന്തി 
കര്‍മ്മ ശുഭാശുഭം 
പ്രസന്നാത്മാത്മ നിസ്ഥിത്വാ സുഖമവ്യമശ്നു തേ 
7. വിറക്‌ തീര്‍ന്നു കഴിഞ്ഞാല്‍ അഗ്നി സ്വയം കെടുന്നു. 


അതുപോലെ വൃത്തികള്‍ നശിച്ചു കഴിയുമ്പോള്‍ ചിത്തം 
അതിന്റെ കാരണഭൂതമായ ആത്മാവില്‍ ശാന്തമാകുന്നു. 


8. തന്റെ മുകാരണത്തില്‍ ശാന്തമായതും സത്യത്തിനുനേര്‍ 
ക്ക്‌ തിരിഞ്ഞതുമായ ഇന്ദ്രിയങ്ങളുടെ മൂഡത ദൂരത്തിലാകു 
മ്പോള്‍ കര്‍മ്മവശഗങ്ങളായ വിഷയങ്ങള്‍ വ്യാജങ്ങളെന്ന 
ജ്ഞാനമുണ്ടാകുന്നു. 


9. ചിത്തം തന്നെയാണ്‌ സംസാരം. അതിനാല്‍ ശ്രമപ്പെട്ട 
അതിനെ ശുദ്ധമാക്കണം. ഒരുവന്റെ മനസ്സെങ്ങനെയാണ്‌ 


അതനുസരിച്ചാകും അവന്റെ ഗതി. ഇതൊരു സനാതന 
സിദ്ധാന്തമാകുന്നു. 10.ചിത്തം ശാന്തമായിത്തീരുമ്പോള്‍ ശുഭാ 
ശുഭ കര്‍മ്മങ്ങള്‍ നഷ്ടമാകുന്നു.;ശാന്ത നായിത്തീര്‍ന്ന മനു 
ഷ്യന്‍ ആത്മാവില്‍ ലയിക്കുന്നു. അപ്പോള്‍ അവന്‍ അക്ഷയ 
മായ ആനന്ദം ലഭിക്കുന്നു. 


1. സമാസക്തം യദാ ചിത്തം ജന്തോര്‍ 
വിഷയഗോ ചരേ 


യാദ്യൈവം ബ്രഹ്മണിസ്യാത്തത്‌ കോ 


ന മുച്യേത ബന്ധനാല്‍ 


12. ഹൃത്‌ പുണ്ഡരീക മദ്ധയേതു ഭാവയേത്‌ 
പരമേശ്വരം. 


സാക്ഷീണം ബുദ്ധിവൃത്തനസ്്യ പരമ 
പ്രേമ ഗോചരം 


13. അഗോചരം മനോ വാചാം അദൂതാധി 
സസംപ്ളവം 


സത്താമാത്ര പ്രകാശൈക പ്രകാശം ഭവനാതിഗം 


14. അഹേയമനുപാദേയമസാമാന്ൃ വിശേഷണം 


ധ്രുവം സ്തിമിത ഗംഭീരം ന തേജോ 
ന സമസ്തം 


നിര്‍വികല്പം നിരാഭാസം നിര്‍വാണമയ സംവിദം 


15. നിത്യഃ ശുദ്ധോ ബുദ്ധമുക്ത സ്വഭാവഃ 


സത്യഃ സൂക്ഷമം സംവിഭൂശ്ച്വാ ദ്വിതീയഃ 


ആനന്ദ ബ്ധീര്‍ യഃ പരഃ സേധ്‌ ഹമസ്മി 


പ്രത്യഗ്‌ ധാതൂര്‍ നാത്ര സംഗീതിരസ്തി. 


11. മനുഷ്യന്റെ ചിത്തം എത്രമാത്രം ബാഹ്യ വിഷയങ്ങളില്‍ 
ആസക്തമാണ്‌ അത്രയും ബ്രഹ്മ വിഷയങ്ങളില്‍ ആ സക്ത 
നാകുകയാണെങ്കില്‍ ബന്ധനങ്ങളില്‍ നിന്ന്‌ മുക്തനാകുക. 
സ്വഭാവികമാണ്‌. 


12. ഹൃദയകമലത്തിന്റെ മധ്യത്തില്‍ ബുദ്ധിയുടെ സമസ്ത 
കര്‍മ്മങ്ങള്‍ക്കും സാക്ഷിയായി പരമപ്രേമ വിഷയകമായ 
ഈശ്വരന്റെ ജ്ഞാനം ഉണ്ടാകണം. 


13. ഈ പരമാത്മാവ്‌ മനസുകൊണ്ടോ വാക്കുകൊണ്ടോ 
അറിയപ്പെടാവുന്നതല്ല. അത്‌ ആഭ്യന്തരഹിതമാണ്‌. ഏകമാത്ര 
മായ സ്രതൂപ്പ്രകാശത്താല്‍ പ്രകാശിതമായിത്തീരുന്നു. അത്‌ 
ചിന്തയ്ക്കപ്പുറത്തുളളതാണ്‌. 


14. അതിനെ ഗ്രഹിക്കുകയോ കൈവിട്ടുകളയുകയോ ചെയ്യു 
ന്നതിന്‌ സാമാന്യ ഭാവത്തിന്റെയോ വിശേഷഭാവത്തിന്റെയോ 
കല്പന ചെയ്യേണ്ടതില്ല. അത്‌ ശാന്തവും ഗംഭീരവും ആണ്‌. 
തേജസ്സല്ല ; അന്ധകാരവുമല്ല. സങ്കല്പരഹിതവും ആഭാസര 
ഹിതവും മുക്തസ്വാഭാവവും സത്യവും സൂക്ഷ്മവും സര്‍വ 
വ്യാപകവും ഏകമാത്രവും ആണ്‌. ഈ പരമാനന്ദസാഗര 
ത്തിന്റെ പ്രത്യേക സ്വരൂപം ധരിക്കുന്നതും ഞാന്‍ തന്നെ. 


അതില്‍ യാതൊരു സംശയവുമില്ല. 


ഇ 


16. ആനന്ദ മന്തർ നിജമാശ്രയന്ത 
മാശാ പിശാചീ മവമാനയന്തം 
ആലോക യന്തം ജഗദിന്ദ്ര ജാല 


മാപത്കഥം മാം പ്രവിശേദ സംഗം 


17. വര്‍ണാശ്രമാചായുതാ വിമുഡ്മാ 
കര്‍മാനുസരേണ ഫലം ലഭന്തേ 
വര്‍ണ്ണാദി ധര്‍മ്മം ഹി പരിത്യജന്തഃ 


സ്വാനന്ദ തൃപ്താഃ പുരുഷാ ഭവന്തി 


18. വര്‍ണാശ്രമം സാവയവസ്വരുപ 
മദ്യന്ത യുക്തം ഹൃതി കൃച്രച മാത്രം 
പുത്രാദിദേഹേഷ്വാഭിമാന ശൂന്യം 


ഭൂത്വാ വസേത്‌ സനഖ്യതമേ ഹ്യനന്തേ ഇതി 


16. അന്തഃ കരണത്തില്‍ ലഭിക്കാന്‍ കഴിയുന്ന ആനന്ദത്തില്‍ 
കഴിയുന്നവനും ആശയാകുന്ന പിശാചിനെ ദൂരത്തില്‍ തളു 
ന്നവനും സകല ലോകത്തെയും പാമ്പാട്ടിയെപ്പോലെ കാണു 
ന്ന അസംഗനുമായവന്‍ ആന്തിക ദുഃഖം ഉണ്ടാകുന്നതെ 
ങ്ങനെയാണ്‌? 


17. വര്‍ണ്ണാശ്രമ ധര്‍മ്മങ്ങള്‍ പാലിക്കുന്ന മൂഡന്മാരാണ്‌ 
തങ്ങളുടെ കര്‍മ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നത്‌. എന്നാല്‍ 
വര്‍ണ്ണാദി ധര്‍മ്മങ്ങള്‍ കൈവിട്ട ആത്മാവില്‍ ഉറച്ചുനില്‍ക്കുന്ന 
വ്യക്തി ആന്തരികമായ ആനന്ദം കൊണ്ടു തന്നെ സന്തുഷ്ട 
നാകുന്നു. 


18. വര്‍ണ്ണാശ്രമ ധര്‍മ്മങ്ങള്‍, അതുപോലെ അവയവങ്ങ 
ളോടു കൂടിയ ഈ ശരീരം ഇതെല്ലാം അവസാനമുള്ളവയാണ്‌. 
അതിനാല്‍ ദുഃഖ ദായകങ്ങളാണ്‌. അതിനാല്‍ പുത്രാദികളിലും 
ശരീരത്തിലും വ്യാമോഹം വെടിഞ്ഞു പരമാനന്ദരൂപമായ 
അനന്ത സ്വരൂപത്തില്‍ സ്ഥിനായി വര്‍ത്തിക്കണം. 


ഒന്നാം അധ്യായം കഴിഞ്ഞു. 


ധ്വിതീയോ  ദ്ധ്യയഃ 


അഥഭഗവാന്‍ മൈത്രയകൈലാസം ജഗാമ തംഗ 
ത്വോവാച ഭോ ഭഗവന്‍ പരമ തത്വ ഹസ്യമനു്രു 


ഹീതി.സ. ഹോ വാച മഹാദേവഃ 
ദേവാലയഃ [I 


സജിവഃ കേവലഃ ശിവഃ 
ത്യജേദജ്ഞാന ക 


പ്രോക്തഃ 


നിര്‍മ്മാല്യം സോ! ഹം ഭാവേന പൂജയേത്‌ ക 


2.. അഭേദദര്‍ശനാജ്ഞാനം ധ്യാനം 
നിര്‍വിഷയം മനഃ 


സ്നാനംമനോമലത്യാഗഃ ഛൌച 
മിന്ദ്രിയ നിഗ്രഹഃ 


K 


3. ബ്രഹ്മാമൃതം പിബേദ്ഭൈക്ഷമാചരേദ്‌ 
ദേഹര ക്ഷണേ 


വസേദേകാന്തികോ ഭൂത്വാ ചൈകാന്തേ 
ദ്വൈത വര്‍ജിതേ 


ഇത്യേപമാചരേത്‌ ധീമാന്‍ സ ഏവം 
മുക്തി മാപ്നുയാത്‌. 


4. ജാതം മൃതമിദം ദേഹം മാതാ പിതൃ മലാത്മകം 


സുഖ ദുഃഖ ലയാമേധ്യം സ്പുഷ്ട്വാസ്നാനം 
വിധീയതേ 


5. ധാതുബദ്ധം മഹാരോഗം പാപമന്ദിര ര്ധുവം 


വികാരാകാര വിസ്തീര്‍ണ്ണം സ്പൃഷ്ട്വാ 
സ്നാനം വിധീയതേ 


1. ഒരിക്കല്‍ ഭഗവാന്‍ മൈത്രേയന്‍ കൈലാസ പര്‍വത്തില്‍ 
പോയി മഹാദേവനോട്‌ ചോദിച്ചു:- “ഭഗവാനെ, പരമാത്മ 
തത്വത്തിന്റെ രഹസ്യം എന്നോട്‌ പറഞ്ഞാലും”. മഹാദേവന്‍ 
പറഞ്ഞു:”- ശരീരം ദേവാലയമാകുന്നു. അതില്‍ ജീവന്‍ 
കേവലം പരമാത്മാവാണ്‌. അതിനാല്‍ അജ്ഞാനരൂപമായ 
നിര്‍മ്മാല്യം കൈ വെടിഞ്ഞ്‌ പരമാത്മാവ്‌ ഞാന്‍ തന്നെയാ 
ണെന്നു മനസ്സിലാക്കി അതിനെ പൂജിക്കുക. 


2. ജീവനും പരമാത്മാവും തമ്മില്‍ ഭേദം അറിയാതിരിക്കു 
കയെന്നതാണ്‌ ജ്ഞാനം. മനസ്സിനെ വിഷയങ്ങളില്‍ നിന്ന്‌ 
വേര്‍പ്പെടുത്തണം. അതാണ്‌ സ്നാനം. ഇന്ദ്രിയങ്ങളെ വശത്തി 
ലാക്കുന്നതാണ്‌ പവിത്രത. 


3. ബ്രഹ്മാമാകുന്ന അമൃതം കുടിക്കുകയും ദേഹ രക്ഷ 
ണത്തിന്‌ ഭിക്ഷ തേടിയും കഴിയുക. ബുദ്ധിമാനായവന്‍ 
ഇങ്ങനെ സഞ്ചരിച്ചു. മുക്തിയെ പ്രാപിക്കുന്നു. 


4. മാതാപിതാക്കന്‍മാരാല്‍ നിര്‍മ്മിക്കപ്പെട്ടതും ജന്മമരണ 
ങ്ങളോടു കൂടിയതുമായ ഈ ശരീരത്തെ സ്പര്‍ശിച്ചാല്‍ കുളി 
ക്കേണ്ടതാണ്‌. 
5. ഏഴു ധാതുക്കളാല്‍ നിര്‍മ്മിതവും മഹാരോഗം കലര്‍ 
ന്നതും പാപത്തിന്റെ വീടിനു തുല്യവും അസ്ഥിരവും വികാ 
രമയവുമായ ഈ ശരീരത്തെ സ്പര്‍ശിച്ചാല്‍ കുളിക്കേണ്ട 
താണ്‌. 
6. നവദ്വാരമല്രസാവം സദാ കാലേ സ്വഭാവജം 
ദുര്‍ഗന്ധം ദുര്‍മലോപേതം സ്പൃഷ്ട്വാസ്നാനം 
വിധീയതേ 
7. മാത്രാ സൂതക സംബദ്ധം സൂതകേ 
സഹ ജായതേ 
മൃത സുതകളും ദേഹം സ്പൃഷ്ട്വാ സ്നാനം 
വിധീയതേ 
8. അഹം മമേതി വിണ്‍മൂത്രലേപഗന്ധാദി മോചനം 


ശുദ്ധശയചമിതി പ്രോക്തം മൃജ്ജലാഭ്യം 
തു ലാകീകം 


[ 


9. ചിത്തശുദ്ധികരം ശാചം വാസനാ ത്രയനാശനം 


ജ്ഞാന വൈരാഗ്യ മൃത്തോയൈഃക്ഷാ 
ളനാത്‌ ശച മുച്യതേ 


10. അദ്വൈതഭാവനാ ഭൈക്ഷഭക്ഷയം ദ്വത ഭാവനം 


ഗുരു ശാസ്ത്രാക്ത ഭാവനേ ഭിക്ഷോര്‍ഭൈക്ഷം 
വിധീയതേ. 


6. കണ്ണ്‌, ചെവി തുടങ്ങിയ ഒന്‍പതു ദ്വാരങ്ങളില്‍കൂടി 
എപ്പോഴും മലം പുറത്ത്‌ വന്നുകൊണ്ടിരിക്കുന്നു. അവ ദുര്‍ഗ 
ന്ധ ഭരിതവുമാണ്‌. അങ്ങനെ ദുഷ്ടവും മലിനവുമായ 


ശരീരം സ്പര്‍ശിച്ചാല്‍ കുളിക്കേണ്ടതുണ്ട്‌. 


7. അമ്മയുടെ ആ ശചത്തോടനുബന്ധിച്ച്‌ ആ ശചമു 
ളളതിനാല്‍ മനുഷ്യന്‍ അശുദ്ധിയോടെയാണ്‌ ജനിക്കുന്നത്‌. 
മരണത്തിന്റെ ആ ശാചവും ഉണ്ട്‌. അങ്ങനെയുളള ശരീരം 
സ്പര്‍ശിച്ചാല്‍ കുളിക്കണം . 


8. മലം മൂത്രം ദുര്‍ഗന്ധം തുടങ്ങിയവയുടെ ശുദ്ധി മണ്ണ്‌ 
വെളളം ഇവ കൊണ്ട്‌ നീങ്ങുന്നു. അത്‌ ലാകികശുദ്ധിയാണ്‌. 
വാസ്തവികമായ ശുദ്ധി “എന്റെ എനിക്ക്‌” എന്നു തുടങ്ങിയ 
ഭാവന കൈവെടിയുന്നതിലാണ്‌. 


9. പരിശുദ്ധി ചിത്തത്തെ വിശുദധമാക്കുന്നു. അത്‌ കാമാദി 


കളകറ്റുന്നു. ജാഞാനമാകുന്ന മണ്ണും വൈരാഗ്യമാകുന്ന 


ജലവും കൊണ്ട്‌ കഴുകിയാല്‍ ശുദ്ധിയുണ്ടാകും. അതാണ്‌ 
യഥാര്‍ത്ഥത്തിലുള്ള പവിത്രത. 


10. അദ്വൈതഭാവന അഭക്ഷ്യവസ്തുവാകുന്നു. ഭിക്ഷു 
ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും നിര്‍ദ്ദേശമനുസരിച്ച്‌ 
ഭിക്ഷ തേടണം. 
11. വിദ്വാന്‍ സ്വദേശമുത്‌ സൃജ്യ 

സന്യാസാനന്തം സ്വതഃ 


കാരാഗാ വിനുര്‍മുക്ത ചോരവത്‌ ദുതോവസേത്‌ 


12. അഹങ്കാരസുതം വിത്തം ശ്രാതം മോഹമന്ദിരം 
ആശാപത്നീം തൃ ജേദ്യാവത്‌ താമന്മുക്തോ 
ന സംശയഃ 
13. മൃതാ മോഹമയീ മായാജാതോ 
ബോധമയഃ സുതഃ 
സൂതക ദ്വയ സംപ്രാപ്ത കഥം 
സന്ധ്യാമു പാസ്മ ഹേ 
14. ഹൃദാകാശേ ചിദാദിത്യഃ സദാഭാസതി ഭാസതി 
നാസ്തമേതി ന ചോദേതി കഥം സന്ധ്യാ 
മുപാസ്മ ഹേ 
15. ഏക മേവാദ്വിതീയം യദ്‌ ഗുരോര്‍ 
വാക്യേന നിശ്ചിതം 


ഏതദേകാന്ത മിത്യുക്തം ന മഠം ന വനാന്തരം 


1. കളളന്‍ തടവറയില്‍ നിന്ന്‌ മോചനം നേടി ദുരെ Ee 
ടത്തും കഴിയുന്നതുപോലെ ജ്ഞാനിയായ വ്യക്തി സംന്യാ 
സം സ്വീകിച്ച്‌ തന്റെ ദേശത്തില്‍ നിന്ന്‌ ദൂരേ താമസിക്കാ 
നാഗ്രഹിക്കുന്നു. 


12. അഹങ്കാരനായ പുത്രനെയും ധനരൂപനായ സോദര 


നെയും മോഹരൂപമായ ഗൃഹത്തെയും ആശാരൂപമായ 
പത്നിയേയും ഉപേക്ഷിക്കുന്നവന്‍ പെട്ടെന്നു തന്നെ മുക്ത 


നായിത്തീരുന്നു. എന്നതില്‍ യാതൊരു സംശയവും ഇല്ല. 


13. അജ്ഞാനമാകുന്ന അമ്മ മരിച്ചു, ജ്ഞാനമാകുന്ന 
പുത്രനുണ്ടായി. അങ്ങനെ മരണത്തിന്റെയും ജനനത്തി 
ന്റെയും മായബന്ധത്തില്‍ കൂടുങ്ങിയ എനിക്ക്‌ പിന്നെ 
സന്ധ്യാ വന്ദനാദികള്‍ എങ്ങനെ ചെയ്യാന്‍ കഴിയും? 


14. ഹൃദയമാകുന്ന ആകാശത്തില്‍ ചൈതന്യാത്മകമായ 
സൂര്യന്‍ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്‌ 
അസ്തമനമെന്നതില്ല. ഉദയവും ഇല്ല. പിന്നെ എങ്ങനെ 
സന്ധ്യാവന്ദനം ചെയ്യാന്‍ കഴിയും ? 


15. അവിടെ സകലതും ഒന്നാണ്‌. വേറെ ഒന്നും ഇല്ല. അങ്ങ 
നെയുളള ഗുരുവിന്റെ ഉപദേശത്താല്‍, മഠമോ വനമദ്ധ്യമോ 
ഒന്നും ഏകാന്തസ്ഥാനമല്ലെന്ന ബോധം എനിക്കുണ്ടാ 
യിരിക്കുന്നു. 


16. അസംശയവതാം മുക്തിഃ സംശയാവിഷ്ട 
ചേതസാം 
ന മുക്തിര്‍ ജന്മ ജന്മാന്തേ തസ്മാ ദ്വിശ്വാസ 
മാപ്നുയാത്‌ 
17. കര്‍മ ത്യാഗാന്ന സംന്യാസോ ന 
പ്രേഷോരണേന തു 
സസ്ധന ജീവാത്മനോരൈക്യം സംന്യാസഃ 
പരികീര്‍ ത്തിതഃ 
18. വമനാഹവദ്യ സ്യ ഭാതി സര്‍വേഷണാദിഷു 
തസ്യാധികാഃ സംന്യാസേ ത്വക്തദേഹാഭിമാനിനഃ 
19. യദാ മാനസിവൈരാഗ്യം ജാതം സർവേഷു 
വസ്തുഷു 
തദൈവ സംന്യാസേദ്ധിദ്വാന്‍ അന്യഥാ 
പതിതോ ഭവേത്‌ 
20. ദ്രവ്യാര്‍ത്ഥമന്ന വസ്ത്രാര്‍ത്ഥംയഃ പ്രതിഷ്ടാര്‍ത്ഥ 


മേവ വാസന്യാസേ ദുര്‍ഭയ്ശഭഷ്ടഃ സമുക്തിം 
നാപ്തു മര്‍ഹതി. 


16. സംശയരഹിതനേ മുക്തനാകാന്‍ സാധിക്കുകയുളളൂ. 
സംശയ ഗ്രസ്തന്‍ അനേക ജന്മങ്ങള്‍ കൊണ്ട്മുക്തി ലഭിക്കു 
കയില്ല. അതിനാല്‍ ഗുരുവിന്റെയും ശാരത്തങ്ങളുടെയും 
വചനങ്ങളില്‍ വിശ്വസമര്‍പ്പിക്കണം. 


17. കര്‍മ്മങ്ങള്‍ പിതൃജിു വെന്നുമാത്രം സംന്യാസമാകുക 
യില്ല. “ഞാന്‍ സന്യാസിനിയാണ്‌”. എന്നു പറഞ്ഞതുകൊ 


ല്‍ 


ണ്ടുമാത്രം ഒരാള്‍ സന്യാസിയായിത്തീരുകയില്ല. സമാധിയില്‍ 
ജീവപമാത്മാക്കളുടെ ഏകതുണ്ടാകുമ്പോഴേ സന്യാസമാകു 


കയുളളു. 


18. യാതൊരുവന്‍സകല ഇച്ഛകളും ഛര്‍ദ്ദിച്ച പദാര്‍ത്ഥത്തെ 
പ്പോലെ തോന്നുന്നു. യാതൊരാള്‍ ദേഹത്തിന്റെ മമത 
കൈവിട്ടു., അവന്‍ മാത്രമേ സന്യാസത്തിന്‌ അധികാമുളളൂ. 


19. സകല പദാര്‍ത്ഥങ്ങളെസംബന്ധിച്ചും മനസ്സില്‍ വൈ 
രാഗ്യം വന്നുദിക്കുന്നു. അറിവുള്ള വ്യക്തിക്കേ സംന്യാസിയാ 
കാന്‍ സാധിക്കുകയുളളൂ. അല്ലാത്ത പക്ഷംപതനമാണ്‌. 
പരിണാമം. 


20. പണംസമ്പാദിക്കാന്‍ വേണ്ടിയോ ഭക്ഷണം ലഭിക്കുന്ന 
തിനുവേണ്ടിയോ പ്രശസ്തിക്കുവേണ്ടിയോ സംന്യാസം സ്വീ 
കരിക്കുന്നവന്‍ ണ്ടു ലോകത്തില്‍ നിന്നും ശ്രഷ്ടനായിത്തീ 
രുന്നു.അയാള്‍ക്ക്‌ ഒരിക്കലുംമുക്തി ലഭിക്കുകയില്ല. 


21. ഉത്തമാ തത്വ ചിന്തൈവ മധ്യമം 
ശാസ്ത്രചിന്തനം 
അധമാ മന്ത്രചിന്താചതിര്‍ത്ഥം ശ്രാന്ത്യ ധമാധമാ 

22. അനുഭൂതിം വിനാ മുഡോ പൃഥാ 
ബ്രഹ്മണി മോദതേ 


്രതിബിംബിത ശാഖാഗ്ര ഫലാസ്വാദനമോ ദവത്‌ 


23. ന തൃജേച്ചേ ദ്യതിര്‍ മുക്തോയോ മാധുകമാന്തരം 


വൈരാഗ്യ ജനകം ശ്രദ്ധാ കള്ര്രംജ്ഞാനനന്ദനം 


24. ധനവൃദ്ധാ വയോവ്യന്ധാ വിദ്യാവൃദ്ധാ 
സ്ത ഥൈവച 


തേ സര്‍വേ ജാഞാന വൃദ്ധസ്യ കിങ്കരാഃ 
ശിഷ്യ കിങ്കരാ 


25. മമ്പായയാ മോഹിത ചേതസോ മാം 
ആത്മാന മാ പൂര്‍ണ്ണ മ ലബ്ധവന്തഃ 
പരം വിദഗ്ദ്ധോ ദ പൂരണായ 


ശഭ്മന്തി കാകാ ഇവ സുയോ പി 


21. തത്വവിചാരമാണ്‌ ഉത്തമം. ശാസ്ത്രവിചാംമധ്യമമാ 
കുന്നു. മന്ത്ധാധന അധമമാണ്‌. തീര്‍ത്ഥങ്ങളില്‍ അലയുക 
അധമത്തിലും അധമമാകുന്നു. 


22. ഒരു മരത്തിന്റെ കായിന്റെ പ്രതിഫലനം കണ്ട്‌ അതു 
തിന്ന്‌ വിശപ്പടക്കാമെന്ന്‌ കരുതുന്നതുപോലെ വാസ്തവി 
കമായ അനുഭവത്തോടു കൂടാതെ മൂഡപുരുഷന്‍ ബ്രഹ്മാനന്ദം 
പ്രാപിക്കാമെന്ന്‌ വൃഥാ ഭാവന ചെയ്യുന്നു. 23. ധന വൃദ്ധ 
ന്മാരും പ്രായത്താല്‍ വൃദ്ധന്മാരും വിദ്യാവൃദ്ധന്മാരും എല്ലാം 
അനുഭവ ജ്ഞാനത്തിലും മോക്ഷാത്മക ജ്ഞാനത്തിലും 
വൃദ്ധരായവരുടെ വേലക്കാരോ ശിഷ്യന്മാരോ മാത്രമാണ്‌. 


25. യാതൊരുത്തര്‍ മായാ പ്രഭാവത്താല്‍ മൂഡ്മതികളായി 


Ey 


“ഞാന്‍ ” എന്ന ആത്മാവിനെ ശരിക്കറിയുന്നില്ല. അവര്‍ 


ബുദ്ധിമാന്മാരാണെങ്കിലും വെറും കാക്കയെപ്പോലെ കി 

നിറയ്ക്കാന്‍ അതിലെയിതിയെ അലയുന്നു. 

26. പാഷാണ ലോഹമണി മൃണ്‍മയ വിഗ്രഹേഷ്ട 
പുജാ പുനര്‍ജനന ഭോഗകരീ മുമുക്ഷോ 
തസ്മാദ്യാതിഃ സ്വഹൃദയാര്‍ ജനമേവ കുര്യാത്‌ 
ബാഹ്യാര്‍ച്ചനം പിഹേ ദപുനര്‍ ഭവായ 

27. അന്തഃ പൂര്‍ണ്ണോ ബഹിഃപൂര്‍ണ്ണഃപൂര്‍ണ്ണ കുംഭ 

ഇവാര്‍ണ്ണവേ 

അന്തഃ ശൂന്യോ ബഹിഃ ശ്യൂന്യോ 
ശുന്യകുംഭ ഇവാംബരേ 
28. മാ ഭവ ഗ്രാഹ്യ ഭാവാത്മാ ഭാവാത്മാ ച മാ ഭവ 


ഭാവനാമഖിലം ത്യക്ത്വാ യച്ഛിഷ്ടം തന്മയോ ഭവ 


29. ദൃഷ്ടദര്‍ശന ദൃശ്യാനി തക്ത്വാ വാസനയാ സഹ 


ദര്‍ശന പ്രഥമാ ഭാ സമാത്മനം കേവലം ഭജ 


30. സംശാന്ത സര്‍വസങ്കല്പ യാ ശിലാവ 
ദവ സ്ഥിതിഃ 


ജാഗ്രന്നിദ്രാ വിനിര്‍മുക്താ സാ സ്വരൂപ 
സ്ഥിതിഃ പരാ 


26. കല്ല്‌, സ്വര്‍ണ്ണം, മണ്ണ്‌ ഇവ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹ 
ങ്ങളുടെ പൂജ മോക്ഷാര്‍ത്ഥികളെ സംബന്ധിച്ചിടത്തോളം പു 
നര്‍ജന്മാദി ക്ലേശങ്ങള്‍ക്കേ ഉപകരിക്കുകയുളളു. അതിനാല്‍ 
സംന്യാസി ഇങ്ങനെയുളള ബാഹ്യ വസ്തുക്കളുടെ പൂജാദി 
കളില്‍ വ്യാപൃതാകരുത്‌. 

27. സമുദ്രത്തില്‍ ഇട്ട കുടത്തിന്‌ അകത്തും പുറത്തും ജലം 
നിറഞ്ഞിരിക്കും. കായ്ക്ക്‌ വെച്ചത്‌ അകത്തും പുറത്തും 
ശൂന്യമായിരിക്കും. 

28. നീ സ്വീകരിക്കുന്നവനാകരുത്‌. അതുപോലെ ഗ്രഹണ 
യോഗ്യമായ വശ്വൂപവുമാകരുത്‌. സകല കല്പനകളും കൈ 
വിട്ട്‌ ബാക്കിയുള്ളതില്‍ മാത്രം തല്പനായി ഭവിക്കുക. 

29. ദൃഷ്ടം, ദൃശ്യം, ദര്‍ശനം ഇവയുടെ വാസന കൈവിട്ട്‌ 
യാതൊന്നില്‍ നിന്ന്‌ ദര്‍ശനത്തിന്റെ ആഭാസമുണ്ടാകുന്നു. 


ആ ആത്മാവിനെ ഭജിക്കുക. 


30. യാതൊരുനില്‍ സകല സകല സങ്കല്പങ്ങളും ശാന്ത 
മായിരിക്കുന്നു. യാതൊരുവനില്‍ ജാഹൃതിയും നിദ്രയും അക 
ന്നിരിക്കുന്നു, അങ്ങനെ വെറും പാഠറക്കല്ലു പോലെയുള്ള 
അവസ്ഥ- അതു തന്നെയാണ്‌ സ്വരൂപാവസ്ഥ. 


രണ്ടാമധ്യായം കഴിഞ്ഞു. 


തൃതിയോദ്ധ്യായം 
11 അഹമസ്മി പരശ്വാസ്മി ബ്രഹ്മാസ്മി 
്രഭാവോ സ്മൃഹാ 


സര്‍വലോക ഗുരുശ്ചാസ്മി സര്‍വ ലോകോസ്മി 
സോസ്മൃഹം 


E 


ത 


2. അഹമേവാസ്മി സിദ്ധാസ്മി ശുദ്ധോസ്മി 
പരമോ സ്മൃഹം 


അഹമസ്പി സദാസോസ്മി നിത്യോസ്മി 
വിമലോ സ്മൃഹം 


3. വിജ്ഞാനോസ്മി വിശേഷോസ്മി സോമോ 
സ്മിസ കലോസ്മൃഹം 


ശുഭോസ്മി ശോകഹീനോസ്മി ചൈതന്യോ 
സ്മി സമോ സ്മൃഹം 


4. മാനാവമാന ഹീറോസ്മി നിര്‍ഗുണോസ്മി 
ശിവോ സ്മൃഹം 


ദ്വൈതാദലദ്വൈത വിഹീനോസ്മി ദന്വ ഹീനോ 
സ്മിസോ സ്മൃഹം 


5. ഭാവാഭാവവിഹീനോസ്മി ഭാഷാ ഹീനോസ്മി 
ഭസ്മൃഹം 
ശൂന്യാശുന്യ പ്രഭാവോസ്മി ശോഭനാ 
ശോഭനോ സ്മൃഹം 


6. തൂല്യാതുല്യ വിഹീനോസ്മി നിത്യഃ ശുദ്ധം 
സദാ ശിവഃ 


സര്‍വാ സര്‍വ വിഹീനോസ്മി സാത്വികോ 
സ്മി സദാസ്മൃഹം 


1-6 ഞാന്‍ ഭവിക്കുന്നു. ഞാന്‍ പരനായി ഭവിക്കുന്നു. ഞാന്‍ 
ബ്രഹ്മവും പ്രഭവവുമാണ്‌. ഞാന്‍ സര്‍വലോക ഗുരുവും 
സര്‍വ ലോകവുമാണ്‌.ഞാന്‍ ലോകവുമാണ്‌. ഞാന്‍ സിദ്ധനും 
ശുദ്ധനും പരമസ്വരുപനും നിതൃവും വിമലനുമാകുന്നു. 
ഞാന്‍ വിജ്ഞാനവും വിശേഷവും സോമനും 
സകലവുമാകുന്നു. ശുഭന്‍ ശോകഹീനന്‍, ചൈതന്യന്‍ സമന്‍ 
ഇതൊക്കെ ഞാനാണ്‌. ഞാന്‍ മാനാവമാനഹീനനും 
നിര്‍ഗുണനും ശിവനും ദ്വൈതാ ദ്വൈതവീഹീനനും ഭാഷാ 
ഹീനനും ഭായും ശുനൃശു പ്രഭാവനും ശോഭനാശനും തുല്യ 
വിഹീനനും നിത്യനും ശുദ്ധനും സദാ ശിവനും എല്ലാ 
ഞാനാകുന്നു. ഞാന്‍ സര്‍വാസര്‍വ വീഹീനനും സാത്വീ 


കനും ആയി ഭവിക്കുന്നു. 
8. ഏകസംഖ്യാ വിഹീനോസ്മി ദ്വിസംഖ്യാ 
വാനഹം നച 


സദസദ്‌ ഭേദഹീനോസ്മി പ്യഖണ്ഡോ 
നന്ദ വിഗ്രഹഃ 


നാഹമസ്മി നചാന്യോസ്മി ദേഹാദി 
രഹിതോ സ്മൃഹാ 
9. ആശ്രയാശ്രയി ഹീനോസ്മി ആധാരരഹിതോ 
സ്മൃഹാ 
ബന്ധമോക്ഷ വിഹീനോസ്മി ശുദ്ര്രഹ്മാസ്മി 
സോസ്മൃഹാ 


10. ചിത്താദിസര്‍വഹീനോസ്മി പരമോസ്മി 
പരാമോസ്മീ പരാത്പര 


K 


സോസ്മൃഹം 


സദാവിചാര രുപോസ്മി നിര്‍വിചാരോസ്മി 


8,9,10. ഞാന്‍ ഏകസംഖ്യാ വിഹീനനും ദ്വിസംഖ്യാവി 
ഹീനനുമാണ്‌. ഞാന്‍ സദസദ്ഭാപഹീനനും അഖണ്ഡാനന്ദ 
വിഗ്രഹനുമാണ്‌. അന്യനും ദേഹാദി രഹിതനുമാണ്‌ ഞാന്‍. 
ആശ്രായാശ്രിയിഹീനനും ശുദ്ധരബഹ്മവും ഒക്കെയാണ്‌ 
ഞാന്‍. ചിത്താധിസര്‍വഹീനന്‍, ശ്രേഷ്ഠതമന്‍,പരാത്പരന്‍, 


വിചാരരൂപന്‍, വിചാരന്‍ ഈ അവസ്ഥകളെല്ലാം എനിക്കുണ്ട്‌. 


1. ആകാരോകാര രൂപോസ്മി 
മകാരോസ്മി സനാതനം 


ധ്യാനാധ്യാന വിഹീനോസ്മി ധ്യേയഹീ 
നോസ്മി സോസ്മൃഹം 


12. സര്‍വത്ര പൂര്‍ണ്ണ രൂപോസ്മി 
സച്ചിദാനന്ദ ലക്ഷണം 


സര്‍വ തീര്‍ത്ഥസ്വരുപോസ്മി പരമാത്മാ സ്മൃഹം 


13. ലക്ഷ്യാലക്ഷ്യ വീഹീനോസ്മി മേയ ഹീനഃ 
ശിവോ സ്മൃഹം 


മാതു മാനവിഹീനോസ്മി മേയ ഹീനഃ 
ശീവോ സ്മൃഹം 


14. ന ജഗത്‌ സര്‍വദ്യഷ്ടാസ്മി ന്റേതാദിരഹിതോ 
സ്മൃഹം 


പ്രബുദ്ധോസ്മി പ്രബുദ്ധസ്മി പ്രാസന്നോസ്മി 
ഹരോ സ്മൃഹം 


15. സര്‍വന്ദ്രിയ വിഹീനോസ്മി സര്‍വകര്‍മ്മ 
കൃദവൃഹം 


സര്‍വവേദാന്ത തൃപ്തോസ്മി സര്‍വദാസ്യ 
ലഭോസ്മൃഹം 


11,12,13,14,15. ഞാന്‍ അകാര ഉകാര മകാര രൂപനും സനാത 
നനുമാണ്‌; ധ്യാനം അധ്യാനം ഇവയില്ലാത്തവനും ധ്യേയ 
ഹീനനും സര്‍വത്ര പുര്‍ണ്ണരുപനും സച്ചിദാനന്ദ ലക്ഷണനും 
ആണ്‌ ഞാന്‍. അതുപോലെ ഞാന്‍ സര്‍വതീര്‍ത്ഥസ്വരുപന്‍, 
പരമാത്മാവ്‌, ലക്ഷ്യാലക്ഷ്യവിഹിനന്‍,ലയഹീനന്‍, മാനം 
ചെയ്യുന്നവന്‍, മാനവിഹീനന്‍ മേയഹീനന്‍, ശിവന്‍ ഒക്കെ 
ഞാന്‍ തന്നെ. ഞാന്‍ സകല ജഗത്തും ദര്‍ശിക്കുന്നവനും 
നേത്രാദിരഹിതനും, പ്രബുദ്ധനും, പ്രസന്നനും ഹംസനും 
സര്‍വേന്ദ്രിയ വിഹീനനും സര്‍വ കര്‍മ്മ കൃത്തും സര്‍വ 


വേദാന്ത തൃപ്തനും സര്‍വദാസുലഭനും ആയി ഭവിക്കുന്നു. 


16. മുദിതാ മുദിതാ ഖ്യോസ്മി സര്‍വമനന 
ഫലോ സ്മൃഹം 


നിത്യം ചിന്മാത്ര രൂപോസ്മി 
സച്ചിന്മയോ സ്മൃഹം 


PP 


17. യത്‌ കിഞ്ചിദപി ഹീനോസ്മി സദാ 
സച്ചിന്മയോ സ്മൃഹം 


ഹൃദയ ഗ്രന്ഥി ഹീനോസ്മി ഹൃദയാം 
ബുജമധ്യഗഃ 
18. ഷഡ്‌ വികാര വിഹീനോസ്മി ഷഡകോശര 
ഹിതോ സ്മൃഹം 


അരിഷഡര്‍ഗ്ഗ മുക്തോ സ്മി അന്തരാദന്തരോ 


സ്മൃഹം 
19. ദേശകാല വിമുക്തോസ്മി ദിഗംബരസുഖോ 
സ്മൃഹം 


അസ്തിനാസ്തി വിമുക്തോസ്മി നകാരര 
ഹിതോ സ്മൃഹം 


20. അഖണ്ഡാകാശ രൂപോസ്മി പ്യഖണ്ഡാകാര 
മസ്മൃഹം 


പ്രപഞ്ചമുക്ത ചിത്തോസ്മി പ്രപഞ്ച 
രഹിതോസ്മൃഹം 


16,17,1,8,19,20. ഞാന്‍ മുദിതനും അമുദിതനും സര്‍വമാൌഈ 
നഫലവും നിതൃചിന്മാത്ര രൂപനും സച്ചിന്മയനും ഒന്നുമി 
ല്ലാത്തവനും സദാ സച്ചിന്മയനും ഹൃദയ ഗ്രന്ഥിഹീനനും 
ഹൃദയാംബുജ മധ്യഗനും ഷഡ്‌ വിഹാരവിഹീനനും 
ഷഡ്‌കോശഹിതനും അരിഷ സ്വര്‍ഗ്ഗ മുക്തനും അന്തരത്തില്‍ 
നിന്ന്‌ അന്തരവും ദേശകാലവിമുക്തനും ദിഗംബരസുഖനും 
അസ്തിനാസ്തി വിമുക്തനും നകാരരഹിതനും അഖണ്‍ഡാ 
കാശരൂപനും അഖണ്ഡാകാരനും പ്രപഞ്ചുമുക്തചിത്തനും 


പ്രപഞ്ചരഹിതനും ആയിഭവിക്കുന്നു. 


K 


21. സര്‍വ്രപകാശ രുപോസ്മി ചിന്മാത്ര 
ജ്യോതിര്‍സ്മ്യഹം 


കാല്രതയ വിമുക്തോസ്മി കാമാദി 
രഹിതോ സ്മ്യഹം 


22. കാമനാഭിര്‍ വിമുക്തോസ്മി നിര്‍ഗുണഃ കേവലോ 
സ്മൃഹം 

യുക്തിഹീനോസ്മി മുക്തോസ്മി മോക്ഷഹീനോ 
സ്മൃഹം സദാ 


23. സത്യാസത്യവിഹീനോസ്മി സന്മാത്രാ 
വാനഹം സദാ 


ഗന്തവ്യദേശ ഹീനോസ്മി ഗമനാദിവിവര്‍ജിതാഃ 


24. സര്‍വദാസമരുപോസ്മി ശാന്തോസ്മി 
പുരുഷോത്തമഃ 


ഏവം സ്വാനു ഭവോ യസ്യ സോഹമസ്മി 
ന സംശയം 


യഃ ശൃണോതി സകൃദ്വാഹി ബ്രഹ്മൈവ ഭവതി 
സ്വയം ഇത്യുപനിഷത്‌ 


21, 22,23,24,25. ഞാന്‍ സര്‍വപ്രകാശരുപനും ചിന്മാത്ര ജ്യോതി 
സ്ലം കാല്ര്രയവിമുക്തനും കാമാദിരഹിതനും കാമനാവി 
മിക്ത നും നിര്‍ഗുണനും കേവലനും മുക്തിഹീനനും മുക്ത 
നും മോക്ഷഹീനനും സത്യാസത്യവിഹീനനും ഗന്തവ്യ 
ദേശഹീനനും ഗമന വിവര്‍ജിതനും എന്നും സമരൂപനും 
ശാന്തനും പുരുഷോത്തമനും ആകുന്നു. ഇങ്ങനെയെല്ലാമുളള 
സ്വാനുഭവത്തോടുകൂടിയവനാണ്‌ ഞാനെന്നതില്‍ സംശയ 
മില്ല. ഇത്‌ ഒരു പ്രാവശ്യമെങ്കിലും കേള്‍ക്കുന്നവന്‍ ബ്രഹ്മം 
തന്നെയായി ഭവിക്കുന്നു. 


മൈത്രേയുപനിഷത്ത്‌ സമാപിച്ചു. 


nn ee നത്തെ 


പ ഹാജഞ്ുവല ക്ഷോചണി[ഘത്ത്‌ ൦ 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്മ 
ണ ണ ണ 
മുദ്രച്യതേ പൂര്‍ണ്ണസ്യ പൂര്‍ണ്മമാദായ പൂര്‍ണ്ണമേവാവ 
ശിഷ്യതേ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ആ പരബ്രഹ്മ സര്‍വവിധത്തിലും പൂര്‍ണ്ണമാകുന്നു. ഈ 
പ്രപഞ്ചവും പൂര്‍ണ്ണമാകുന്നു. പൂര്‍ണ്ണമായ പര[്രഹ്മത്തില്‍ 


നിന്നുമാണ്‌ ഈ പൂര്‍ണ്ണ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്‌. പൂര്‍ണ്ണ 
ത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണമെടുത്താലും പൂര്‍ണ്ണം തന്നെ അവശേ 
ണ ണ 

ഷിക്കുന്നു. 

ഹരി ഓം അഥ ജനകോ ഹ വൈദേഹോ യാജ്ഞ 
വല്ക്യമുപസമേത്യോവാച ഭഗവന്‍ സന്യാസമനു 
ബ്രുഹീതി. കഥം സന്യാസലക്ഷണം സ ഹോവാച 
യാജ്ഞവല്‍ക്യഃ ബ്രഹ്മചര്യം സമാഹ്യ ഗൃഹീ ഭവേത്‌ 


_ 


ത 


ഗൃഹാദ്വനീ ഭൂത്വാ പ്രരവജേത്‌ യദി വേതരഥാ ബ്രഹ്മച 
ര്യാദേവ പ്രരവജേത്‌. ഗൃഹാദ്വാവനാദ്വാഃ അഥ 
പുനര്‍ര്വതീ വാ അ്രവതീ വാ സ്നാതകോ വാ 
അസ്നാതകോ വാ ഉത്സന്നാഗ്ദിര നഗ്നികോ വായ 
ദഹരേവ വിരജേത്തദഹരേവ പ്രവജേത്‌ തദേകേ 
പ്രാജാപത്യാമേവേഷ്ടിം കുർവന്തി അഥവാ ന കുര്യാ 
ദാഗ്നേയ്യാമേവ കുര്യാത്‌ അഗ്നിര്‍ഹി പ്രാണഃ പ്രാണ 
മേവൈതയാ കരോതി ത്രൈധാവതീയാമേവ കുര്യാത്‌ 
ഏതയൈവ ത്രയോ ധാതവോ യദുത സത്വം രജസ്തമ 
ഇതി അയം തേ യോനിര്‍ ജുത്വിജോ യതോ ജാതോ 
അരോചഥാഃ തം ജാനന്നഗ്ന ആരോഹാധാഗ്നേ 
വര്‍ദ്ധയാ രയിമിത്യ നേന മന്ത്രോണാഗ്നിമാ ജിഘ്രേത്‌ 
ഏഷ വാ അഗ്നേര്‍ യോനിര്‍യ പ്രാണം ഗച്ഛ സ്വാം 
യോനിം ഗച്ഛ സ്വാഹേത്യേവ മേ വൈ തദാ ഗ്രാമാ 
ദഗ്നി മാഹൃത്യപൂര്‍വവദഗ്നിമാജിഫ്ഘേത്‌ 


പിന്നെ ഒരിക്കല്‍ വിദേഹരാജാവായ ജനകന്‍ യാജ്ഞവ 
ല്ക്യനെ സമീപിച്ച്‌ പറഞ്ഞു. ഭഗവാനെ, അങ്ങ്‌ ഞങ്ങള്‍ക്ക്‌ 
സന്യാസാശ്രമത്തെപ്പറ്റി പറഞ്ഞു തരുക. എന്താണ്‌ സന്യാസ 
ലക്ഷണം? അപ്പോള്‍ യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു യഥാവിധി 
ബ്രഹ്മചര്യാശ്രമം അവസാനിപ്പിച്ചതിനുശേഷം ഗൃഹസ്ഥാശ്രമ 
ത്തില്‍ പ്രവേശിക്കണം. ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച്‌ പുത്രമി 
ത്രാദികളുടെ സുഖമെല്ലാം അനുഭവിച്ചതിനു ശേഷം വാനപ്രസ്ഥ 
നായി സന്യാസം ഗ്രഹിക്കണം. അല്ലെങ്കില്‍ ജിതേന്ദ്രിയനാണെ 
ങ്കില്‍ ബ്രഹ്മചര്യത്തില്‍ നിന്നു തന്നെയോ ഇഷ്ടാനുസരണം 
ഗൃഹത്തില്‍ നിന്നോ വാനപ്രസ്ഥത്തില്‍ നിന്നോ സന്യാസം 
സ്വീകരിക്കാം. ്രതിയോ വ്രതരഹിതനോ സ്നാതകനോ 
അസ്നാതകനോ അഗ്നിഹോത്രിയോ അനഗ്നിഹോത്രിയോ 
ആരായാലും യഥാര്‍ത്ഥ വൈരാഗ്യം തോന്നിയാലുടന്‍ തന്നെ 
സന്യാസം സ്വീകരിക്കാം. അതിനുശേഷം പ്രജാപത്യ യജ്ഞം 
ചെയ്യണം. അല്ലെങ്കില്‍ ആഗ്നേയി മാത്രം ചെയ്താലും മതി. 
എന്തെന്നാല്‍ അഗ്നി തന്നെയാണ്‌ പ്രാണന്‍. ഈ യജ്ഞം 
കൊണ്ട്‌ പ്രാണ പോഷണം സാധിക്കുന്നു. അല്ലെങ്കില്‍ ത്രൈധാ 
വതീയം (മൂന്നു ധാതുക്കളെ, സത്വരജസ്തമസ്സുകളെ, സംബ 
ന്ധിക്കുന്ന യജ്ഞം) ചെയ്യണം. മൂലമന്ത്രത്താല്‍ അഗ്നിയെ 
്ഘാണിക്കണം. അഗ്നേ, ഏതൊരു മൂലകാരണത്താലാണോ 
അങ്ങ്‌ ഉല്പന്നമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്‌, അത്‌ ഇതാ 
ണ്‌. അതു മനസ്സിലാക്കി അങ്ങ്‌ നല്ലവണ്ണം ജ്വലിച്ച്‌ ഞങ്ങളുടെ 
ഐശ്വര്യവും സമ്പത്തും വര്‍ദ്ധിപ്പിക്കും. ഇതു തന്നെ അഗ്നി 
യുടെ മൂലകാരണം അഗ്നേ. അങ്ങ്‌ സ്വയോനിയാകുന്ന പ്രാണ 
നില്‍ പ്രവേശിക്കുക. പിന്നീട്‌ ഗ്രാമത്തില്‍ നിന്നും അഗ്നി 
കൊണ്ടു വന്ന്‌ മുമ്പിലത്തെ പോലെ അഗ്നിയെ ല്ലാണിക്കുക. 


2. യദഗ്നിം ന വിന്ദേദപ്സു ജൂഹുയാദാപോ വൈ 
സർവാഃ ദേവതാ സര്‍വാഭ്യോ ദേവതാഭ്യോ ജൂഹോമി 
സ്വാഹേതി സാജ്യം ഹവിരനാമയം മോക്ഷമന്ത്രസ്ത്ര 
യ്യേവം വേദ തദ്‌ ബ്രഹ്മ തദുപാസിതവ്യം ശിഖാം 
യജേഞാപവീതം ഛിത്വാ സംതൃസ്തം മയേതി ത്രിവാ 
രമുച്ചരേത്‌ ഏവമേവൈതത്‌ ഭഗവന്നിതി വൈ യാജ്ഞ 
വല്ക്യഃ 


അഗ്നി ലഭിച്ചില്ലെങ്കില്‍ ജലത്തില്‍ ഹോമിക്കണം. ജലം 
സര്‍വദേവതാമയമാണ്‌. ഞാന്‍ സകലദേവന്മാര്‍ക്കും വേണ്ടി 
ഹോമിക്കുന്നു സ്വാഹാ ഇങ്ങനെ ഹോമിച്ച്‌ അത്‌ ഭക്ഷിക്കണം. 
അത്‌ രോഗനാശകമായ ഘൃതയുക്ത ഹവിസ്സാണ്‌. മോക്ഷമന്ത്രം 
കൊണ്ടു വേദങ്ങളെ പ്രാപിക്കു. അതു തന്നെ ബ്രഹ്മമെന്ന നില 
യില്‍ ഉപാസിക്കു. ശിഖയും യജേഞോപവീതവും പൊട്ടിച്ച്‌ 
ഞാന്‍ സന്യാസം സ്വീകരിച്ച്‌ എന്ന്‌ മൂന്നു പ്രാവശ്യം ഉച്ചരിക്ക 
ണം. ജനക, ഇതാണ്‌ വിധി. 


3. അഥ ഹൈനമ്രതിഃ പ്രപച്ഛയജ്ഞവാല്ക്യം 
യജേഞോപവീത്‌ കഥം ബ്രാഹ്മണ ഇതി സ ഹോവാച 
യാജ്ഞവാല്ക്യഃ ഇദം പ്രണവമേവാസ്യ തദ്യജേഞാ 
പവീതം യ ആത്മാ പ്രാശ്യാചമ്യായം വിധിരഥ വാ 
പരിവ്രാസ്വിവര്‍ണ്ണവാസാ മുണഅധോ അപരിഗ്രഹഃ 
ശുചിരദ്രോഹീ ഭൈക്ഷമാണോ ബ്രഹ്മ ഭൂയായ ഭവതി 
ഏഷ പന്ഥാഃ പരിവ്രാജകാനാം വീരാധ്വനി വാനാ 
ശകെ 1 വാപാം പ്രവേശേ വാഗ്നിപ്രവേശേ വാ മഹാ 
പ്രസ്ഥാനേ വാ ഏഷ പന്ഥാ ബ്രഹ്മണാ ഹാനുവിത്ത 
സ്തേനേതി സ സംന്യാസീ ബ്രഹ്മവിദിതി ഏവമേ 
വൈഷ ഭഗവന്നിതി വൈ യാജ്ഞവല്ക്യഃ 


പിന്നീട്‌ യാജ്ഞ വല്കൃയനോട്‌ അത്രിമുനി ചോദിച്ചു. 
യജേഞാപവീതി എങ്ങനെ ബ്രാഹ്മണനാകും? യാജ്ഞവ 
ല്ക്യന്‍ പറഞ്ഞു. ഈ ഓങ്കാരം തന്നെയാണ്‌ സംന്യാസിയുടെ 
യജേഞാപവീതം. പൂര്‍വോക്തവിധിപ്രകാരം ഹോമിച്ച്‌ അത്‌ 
ഭക്ഷിച്ച്‌ ആചമനം ചെയ്യണം. അതൊന്നു മാത്രമാണ്‌ വിധി. 
ഇങ്ങനെ കാഷായ വസ്ത്രധാരിയായ സന്യാസി ബ്രഹ്മരൂപമാ 
യിത്തീരുന്നു. അതാണ്‌ സന്യാസികളുടെ മാര്‍ഗ്ഗം. ജലപ്രവേശം 
അഗ്നിപ്രവേശം വീരഗതി മഹാപ്രസ്ഥാനം എന്നിവയിലും മറ്റു 
ള്ളതിലും ഈ മാര്‍ഗ്ഗം തന്നെയാണ്‌ ബ്രഹ്മം നിര്‍ദ്ദേശിച്ചിട്ടുള്ള 
ത്‌. അങ്ങനെ സന്യാസി ബ്രഹ്മജ്ഞനായി ഭവിക്കുന്നു ഭഗവാ 
നെ, ഇതാണ്‌ വിധി എന്ന്‌ യാജ്ഞവല്‍ക്യന്‍ പറഞ്ഞു. 


4. അത്ര പരമഹംസോ നാമ സംവര്‍ത്തകാരുണി 
ശ്വേതകേതു ദുര്‍വാസ ജതുനിദാഘദത്താത്രേയ ശുക 
വാമദേവഹാരീതക പ്രഭുതയോ വ്യക്തലിംഗാ f 
വ്യക്താചാരാഃ അനുന്മത്താ ഉന്മത്തവദാചരന്തഃ പര 
സ്ര്രീപുരപരാങ്മുഖാസ്ര്തരീ ദണ്ഡം കമണ്ഡലും 
ഭുക്തപാത്രം ജലപവിത്രം ശിഖാം യജ്ഞോ പവീതം 
ബഹിരന്തശ്ചേത്യേതത്‌ സര്‍വം ഭൂ സ്വാഹേത്യപ്സു 
പരിത്യജാത്മാനമനവിച്ചഛേത്‌. 


പരമഹംസന്മാര്‍ എന്ന പേരില്‍ അറിയപ്പെടുന്ന സന്യാസി 
മാര്‍ ശ്രേഷ്ഠരാണ്‌. അവ്യക്തലിംഗധാരികളും അവ്യക്താചര 
ണരും ജാഗരുകരെങ്കിലും ഉന്മത്തരെപ്പോലെ പ്രവര്‍ത്തിക്കുന്ന 
വരാണ്‌. സംവര്‍ത്തകന്‍ ആരുണി ഹാരീതന്‍ ശ്വേതകേതു 
ദുര്‍വാസസ്സു, ജതുനിദാഘന്‍ ദത്താത്രേയന്‍ ശുകന്‍ വാമദേവന്‍ 
തുടങ്ങിയവര്‍ ഈ വിഭാഗത്തില്‍ പെടുന്നു. അവര്‍ സുഖ 
ദുഃഖാനുഭവഹീനരും പരസ്ത്രീപുരപരാങ്മുഖരും ത്രിദണ്ഡം 
കമണ്ഡലു ഭൂക്തപാത്രം ജലപവിത്രം ശിഖ യജേഞാപവീതം 
എന്നീ ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാം ഭൂഃസ്വാഹാ എന്നു 


le 


N 


Pp 


ചരിച്ച്‌ ത്യജിച്ച്‌ ആത്മാനുസന്ധാനം ചെയ്യുന്നവരാണ്‌. 


5. യഥാ ജാതരൂപധരാ നിര്‍ദ്വന്ദ്ഃ നിഷ്പരിഗ്രഹാസ്ത 
ത്വബഹ്മമാര്‍ഗ്ഗേ സമ്യക്‌ സമ്പന്നാഃ ശുദ്ധമാനസാഃ 
പ്രാണസന്ധാരണാര്‍ത്ഥം യഥോക്ത കാലേവിമുക്തോ 
ഭൈക്ഷമാചരന്നുദരപാത്രേണ ലാഭാലാഭാ സമര ഭൂത്വാ 
കരപാത്രേണ വാ കമണ്ഡലൂദകപോ ഭൈക്ഷമാചരന്നു 
ദരമാത്ര സംഗ്രഹ പാത്രാന്തര ശൂന്യോ ജലസ്ഥല കമ 
ണ്ഡലുരബാധകരഹഃ സ്ഥലനികേതനോ ലാഭാലാഭന 
സമ കൃത്വാ ശൂന്യാ ഗാര ദേവഗൃഹ തൃണകൂട 
വല്മീക വൃക്ഷമൂല കുലാലാഗ്നി ഹോത്രശാലാ നദീ 
പുളിന ഗിരികുഹരകോടരകന്ദരനിര്‍ത്ധരസ്ഥണ്ഡിലേ 
ഷ്വനികേതവാസ്യ പ്രയത്നഃ ശുഭാശുഭകര്‍മ്മ നിര്‍മ്മൂ 
ലനപരഃ സംന്യാസേന ദേഹത്യാഗം കരോതി സ പര 
മഹംസോ നാമേതി 


ജനിച്ചപടിയെന്നനിലിയില്‍ നിര്‍ദ്വന്ദഭാവത്തോടെ നിഷ്പ 
രിഗദഹന്മാരായി തത്വ ബ്രഹ്മമാര്‍ഗ്ഗത്തില്‍ ശുദ്ധമനസ്കരായി 
കേവലം പ്രാണരക്ഷണത്തിനു മാത്രം യഥാകാലം എവിടെ 
നിന്നായാലും ലാഭാലാഭാചിന്ത കൂടാതെ കൈയിലോ അല്ലെ 
ങ്കില്‍ കപാലത്തിലോ ഭിക്ഷ സ്വീകരിച്ച്‌ കമണ്ഡലുവിലെ 
വെള്ളം കുടിച്ച്‌ സന്തോഷത്തോടെ സഞ്ചരിക്കണം. വിശപ്പട 
ക്കാന്‍ മാത്രമേ യാചിക്കാവു. മിച്ചം വെയ്ക്കേണ്ടതില്ല. തനിക്ക്‌ 
കഴിഞ്ഞു കൂടാന്‍ ഏതെങ്കിലും ഏകാന്തവും വിജനവുമായ 
സ്ഥാനം കണ്ടെത്തണം. ശൂന്യഗൃഹം ദേവാലയം ആശ്രമം 
വല്കീകം വ്ൃയക്ഷമൂലം കുശവന്മാരുടെ ഗൃഹം യജ്ഞശാല 
നദീതടം ഗുഹ പാറകള്‍ മുതലായവയില്‍ സ്ഥിരമായി ഗൃഹം 
നിര്‍മ്മിക്കാതെ കഴിഞ്ഞുകൂടി ശുഭാശുഭചിന്ത കൂടാതെ സന്യാ 
സധര്‍മ്മത്തിലിരുന്ന്‌ ദേഹം ത്യജിക്കുന്നവനാണ്‌ പരംമഹംസന്‍. 


6. ആശാംബരോ ന നമസ്കാരോ ന ദാരപുത്രാഭി 
ലാഷീ ലക്ഷ്യാലക്ഷ്യനിര്‍വത്തകം പരിര്രാട്‌ പരമേ 
ശ്വരോ ഭവതി അത്രൈതേ ശ്ലോകാ ഭവന്തി 


നഗ്നനായി ആരെയും നമസ്കരിക്കാതെ, എല്ലാറ്റിലും പര 
ബ്രഹ്മം കണ്ട്‌ ഭാര്യാപുത്രാദികളിലുള്ള ആസക്തി കൂടാതെ 
ലക്ഷ്യാലക്ഷ്യ നിവര്‍ത്തകനായി സര്‍വസ്വവും ഉപേക്ഷിക്കുന്ന 
സന്യാസി പരമേശ്വരനാണ്‌. അതിനെ സംബന്ധിക്കുന്ന ശ്ലോക 
ങ്ങളിതാ. 


7. യോ ഭവേത്‌ പൂര്‍വ സന്യാസി 
തുല്യോ വൈ ധര്‍മ്മതോ യദി 
തസ്മൈ പ്രണാമഃ കര്‍ത്തവ്യോ 
നേതരായ കദാചന 

8. പ്രമാദിനോ ബഹിശ്ചിത്താ 
പിശുനാ കലഹോത്സുകാഃ 
സന്യാസിനോ ! പി ദൃശ്യന്തേ 
ദേവസന്ദുഷിതാശയാഃ 

9. നാമാദിഭ്യഃ പരേ ഭൂമ്നി 


സ്വരാജ്യേചേത്‌ സ്ഥിതോ 1 ദ്വയേ 


പ്രാണമേത്‌ കം തദാത്മജേഞാ 
ന കാര്യം കര്‍മ്മണാ തദാ 
10. ഈശ്വരോ ജീവകലയാ 
്രവിഷ്ടോ ഭഗവാനിതി 
പ്രണമേത്‌ ദണ്ഡവത്‌ ഭൂമ 
ആശ്വാചണ്ഡാല ഗോഖരം 
11. മാംസ പാഞ്ചാലികായാസ്തു 
യന്ത്ര ലോകേ  ഗപഞ്ജരേ 
സ്നായ്രസ്ഥിപ്രന്ഥിശാലിന്യഃ 
സ്ത്രിയഃ കിമിവ ശോഭനം 
12. ത്വങ്മാംസരക്തബാഷ്പാംബു 
പൃഥക്‌ കൃത്വാ വിലോചനേ 
സമാലോകയ രമ്യം ചേത്‌ 
കിം മുധാ പരിമുഹ്യസി 
തനിക്ക്‌ മുമ്പ്‌ സന്യാസം സ്വീകരിച്ചവനെയും തുല്യ 
ധര്‍മ്മം ആചരിക്കുന്നവനെ നമസ്കരിക്കണം. മറ്റാരെയും ഒരി 
ക്കലും പാടില്ല. വിഷയാസക്തര്‍, നീചന്മാര്‍, കലഹപ്രിയന്മാര്‍ 
ദൂഷിതാശയന്മാര്‍ ഈ നിലയിലുള്ള സന്യാസിമാരും ഉണ്ടാകാം. 
നാമം ധാമം കാമം അവസ്ഥ എന്നിവയ്ക്കെല്ലാം അതീതമായി 
ഉയര്‍ന്ന നിലയില്‍ ആത്മതത്വം ധരിച്ച സന്യാസി ആരെയും 
നമസ്കരിക്കേണ്ടതില്ല. യഥാര്‍ത്ഥ സന്യാസി സര്‍വവും സ്വരൂ 
പത്തില്‍ കാണുന്നവനാണ്‌. അവന്‌ ലോകത്തില്‍ ചെയ്തു 
തീര്‍ക്കാന്‍ ഒരു കര്‍മ്മവുമില്ല. സകലപദാര്‍ത്ഥങ്ങളും യഥാര്‍ത്ഥ 
സന്യാസിക്ക്‌ തുല്യമാണ്‌. ഈശ്വരന്‍ ജീവരൂപത്തില്‍ സകല 
ജീവികളിലും (്പവേശിച്ചിരിക്കുകയാണെന്നു മനസ്സിലാക്കി 
കുതിരയായാലും ചണ്ഡാളനായാലും പശുവായാലും കഴുത 
യായാലും അവന്‍ ദണ്ഡനമസ്കാരം ചെയ്യുന്നു. മാംസാസ്ഥി 
നിര്‍മ്മിതമായ സ്ത്രീശരീരത്തില്‍ എന്താണ്‌ സൌന്ദര്യം? ഈ 
ശരീരത്തിലെ മാംസം തൊലി രക്തം കണ്ണുനീര്‍ എന്നിവ 


പ്രത്യേകം വേര്‍പെടുത്തി നോക്കിയാല്‍ അത്‌ സുന്ദരമാണോ? 
അതില്‍ മോഹിക്കാനെന്തിരിക്കുന്നു? 


13. മേരു ശൃംഗതയോല്ലാസി 
ഗംഗാജലരയോപമാ 
ദൃഷ്ടാവ യസ്മിന്‍ മുനേമുക്താ 
ഹാരസ്്യോല്ലാസ ശാലിനാ 

14. ശ്മശാനേഷു ദിഗ്ന്തേഷു 
സ ഏവ ലലനാ സ്തനഃ 
ശ്വഭിരാസ്വാദ്യതേ കാലേ 
ലഘുപിണ്ഡ ഇവാന്ധസഃ 

15. കേശകജ്ജുളധാരിണ്യോ 
ദുസ്പര്‍ശന ലോചന്പ്രിയാഃ 
ദുഷ്കൃതാഗ്നി ശിഖാ നാര്യോ 


ദഹന്തി തൃണവന്നരം 


1 


N 


16. ജ്വലനാ അതിദൂരേ ! പി 

സരസാ അപി നീരസാഃ 

സ്ത്രിയോ ഹി നരകാഗ്നീനാ 

മിന്ധനം ചാരു ദാരുണം 
17. കാമനാമ്നാ കിരാതേന 

വികീര്‍ണ്ണാ മുഗ്ധചേതസഃ 

നാര്യോ നരവിഹംഗാനാ 

മംഗബന്ധനവാഗുരാഃ 

സ്ത്രീകളുടെ മാറിലണിഞ്ഞ രത്നമാല മേരു തടത്തില്‍ 

നിര്‍ഗ്ഗളിക്കുന്ന ഗംഗക്ക്‌ തുല്യമാണ്‌. അങ്ങനെയുള്ള 
സ്ത്രീയുടെ സ്തനാദികള്‍ ശ്മശാനത്തിലും മറ്റും ഛേദിക്ക 
പ്പെട്ടു കിടക്കുമ്പോള്‍ പട്ടികള്‍ ചോറുരുള പോലെ തിന്നുന്നു. 
കോതിയൊതുക്കിയ തലമുടിയും അഞ്ജനമെഴുതിയ കണ്ണു 
മാര്‍ന്ന സ്ത്രീ ഭയാനകമായ അഗ്നിശിഖക്കു തുല്യം പുരുഷ 
ന്മാരെ ഭസ്മീകരിക്കുന്നു. സ്ത്രീ ദൂരെ വെച്ചു തന്നെ ദഹിപ്പി 
ക്കുന്നവളും സരസമെന്നു തോന്നുമെങ്കിലും രസഹീനയും നര 
കാഗ്നിയുടെ ഇന്ധനവുമാണ്‌. കാമനാകുന്ന വേടന്‍ മനുഷ്യരാ 
കുന്ന പക്ഷികളെ അകപ്പെടുത്താന്‍ വീശിയവലയാണ്‌ സ്ത്രീക 
ളെന്നു പറയാം. 


18. ജന്മപല്വലമത്സ്യാനാം 
ചിത്തകദ്ദര്‍മചാരിണാം 
പുംസാം ദുര്‍വാസനാരജ്ജുര്‍ 
നാരീ ബഡിശപിണ്ഡികാ 

19. സർവേഷാം ദോഷാരത്നാനാം 
സുസമുദ്ഗിയമാനയാ 
ദുഃഖശൃഖലയാ നിത്യ 
മലമാസ്തു മമ സ്ത്രിയാ 

20. യസ്യസ്ത്രീ തസ്യ ഭോഗേച്ഛാ 
നിസ്ത്രീകസ്യ ക്വ ഭോഗഭൂഃ 
സ്ത്രിയം ത്യക്ത്വാ ജഗത്ത്യക്തം 
ജഗത്‌ ത്യക്ത്വാ സുഖീ ഭവ 

21. അലഭ്യമാനസ്തനയഃ 
പിതര ക്നേശയേച്ചിരം 
ലബ്ധോ ഹേ ഗര്‍ഭപാതേന 
പ്രസവേന ച ബാധതേ 

22. ജാതസ്യധ്രഹരോഗാദി 
കുമാരസ്യ ച ധൂര്‍ത്തതാ 
ഉപനീതേ 1 പ്യവിദ്യത്വ 
മനുദ്വാഹശ്ച പണ്ഡിതേ 

ജന്മപലാലത്തില്‍ വസിക്കുന്നതും ചിത്തപങ്കത്തില്‍ ചരി 


ക്കുന്നതുമായ പുരുഷനാകുന്ന മത്സ്യത്തിന്‌ ദുര്‍വാസനാപാശ 
ബന്ധിതമായ ചൂണ്ടയാണ്‌ സ്ത്രീകള്‍. സര്‍വദോഷരത്ന പേട 


കവും ദുഃഖശ്യംഖലയുമായി സ്ത്രിയില്‍ നിന്ന്‌ ന 
രക്ഷിക്കട്ടെ. സ്ത്രീയുള്ളവന്‍ ഭോഗവാഞ്ഛയുണ്ട്‌. സ്ത്രീരഹി 
തന്‌ ഭോഗമെവിടെ? സ്ത്രിയെ ഉപേക്ഷിച്ചവന്‍ പ്രപഞ്ചം വെടി 
ഞ്ഞുവെന്ന്‌ കരുതാം. പ്രപഞ്ചം ത്യജിച്ചാല്‍ സുഖം നേടാം. 
പുത്രനും ദുഃഖദായകനാണ്‌. പുത്രനില്ലെങ്കില്‍ മാതാപിതാ 
ക്കള്‍ക്ക്‌ ദുഃഖം ഗര്‍ഭപാത്രം പ്രസവവേദനാക്നേശം ഇങ്ങനെ 
പലതു ഉണ്ടാവുകയും ചെയ്യുന്നു. പുത്രന്‍ ജനിച്ചാലും ഗ്രഹ 
ബാധ രോഗബാധ മുതലായവ ഉണ്ടാകാം. പുത്രന്‍ ധൂര്‍ത്ത 
നായി എന്നും വരാം. ഉപയനത്തിനു ശേഷവും മൂഡനായി 
യെന്ന്‌ വരാം. വിവാഹാദികളിലെ തടസ്സവും ദുഃഖദായകമാകാം. 


23. യുനശ്ച പരദാരാദി 
ദാരിദ്യം ച കൂടുംബിനിഃ 
പുത്രദുഃഖസ്യ നാസ്ത്യന്തോ 
ധനീ ചേന്തമ്രിയതേ തദാ 

24. നപാണിപാദചപലോ 
നനേത്രചപലോ യതിഃ 
ന ച വാക്ചപലശ്ചൈവ 
ബ്രഹ്മഭൂതോ ജിതേന്ദ്രിയഃ 

25. രിപ ബദ്ധേ സ്വദേഹേച 
സമൈകാത്മ്യം പ്രപശ്യതഃ 
വിവേകിനഃ കുതഃ കോപഃ 
സ്വദേഹാവയവേഷ്വിവ 

26 അപകാരിണി കോപശ്ചേത്‌ 
കോപേ കോപഃ കഥം നതേ 
ധര്‍മ്മാര്‍ത്ഥകാമമോക്ഷാണാം 
പ്രസഹ്യ പരിപന്ഥിനി 

27. നമോസ്തു മമ കോപായ 
സ്വാശ്രയഞ്ജ്വാലിനേ ഭൃശം 
കോപസ്യ മമ വൈരാഗ്യ 
ദായിനേ ദോഷബോധിനേ 

യുവനയക്തനായ പുത്രന്‌ പരസ്ത്രീകളുമായി അവിഹി 
തബന്ധം ഉണ്ടാകുമോ എന്ന ഭയത്തിനും ഇടയുണ്ട്‌. വിവാഹി 
തനായാല്‍ സന്താന സംഖ്യവര്‍ദ്ധിക്കുമോ എന്ന ഭയവും ഉണ്ട. 
പുത്രനില്‍ നിന്ന പല ദുഃഖങ്ങളുമുണ്ടാകാം. ധനവാനാണെ 
ങ്കില്‍ പുത്രനുണ്ടാവില്ല. ഉണ്ടായാല്‍ മരിച്ചുവെന്നും വരും. 
ഇങ്ങനെ പലക്ലേശങ്ങള്‍ക്കും കാരണഭൂതയായ സ്ത്രീയെ ഒഴി 
വാക്കണം. വിവാഹിതനാകരുത്‌. ആ ഭാഗത്തേക്കുള്ള ആസക്തി 
അരുത്‌. കരചരണങ്ങള്‍ നേത്രങ്ങള്‍ വാക്ക്‌ എന്നിവയില്‍ യതി 
സംയമിയായിരിക്കണം. ജിതേന്ദ്രിയനായേ പറ്റു. എന്നാലേ 
ബ്രഹ്മമയനാകാന്‍ സാധിക്കൂ. ശത്രുവും സാംസാരികബന്ധം 
ചേര്‍ന്നതുമായ ശരീരത്തില്‍ ഏകഭാവം കാണുന്ന ജ്ഞാനശീ 
ലനായ യതിക്ക്‌ ഓരോടും കോപമില്ല. മനുഷ്യന്‌ സ്വന്തം അവ 


യവങ്ങളില്‍ കോപം തോന്നാറില്ലല്ലോ. ആരെങ്കിലും നിരപരാ 
ധികളുടെ നേര്‍ക്ക്‌ കോപം കാട്ടിയാല്‍ ആ മനുഷ്യനോട്‌ 


യ 


ധാര്‍മ്മാര്‍ത്ഥകാമമോക്ഷങ്ങളുടെ പ്രബലം ശത്രുവായ കോപ 
ത്തോട്‌ എന്തുകൊണ്ട്‌ കോപിക്കുന്നില്ല എന്ന്‌ ചോദിക്കണം. 
സ്വാശ്രയത്തെത്തന്നെ ചുട്ടു ചാമ്പലാക്കുന്ന കോപത്തിന്‌ 
എന്റെ നമസ്‌കാരം. എനിക്ക്‌ വൈരാഗ്യം നല്‍കുന്നതും ദോഷം 
ചൂണ്ടിക്കാണിക്കുന്നതുമായ കോപത്തിന്‌ നമസ്കാരം. 
28. യത്ര സുപ്താ ജനാ നിത്യം 

പ്രബുദ്ധസ്ത്രത സംയമീ 

പ്രബുദ്ധ യത്ര തേ വിദ്വാന്‍ 

സുഷുപ്തിം യാതി യോഗിരാട്‌ 
29. ചിദിഹാസ്തീതി ചിന്മാത്ര- 

മിദം ചിന്മയമേവച 

ചിത്ത്വം ചിദഹമേതേ ച 


ലോകാശ്ചിദിതി ഭാവയ 


30. യതീനാം തദുപാദേയം 
പാരഹംസ്യ പരം പദം 
നാതഃ പരതരം കിഞ്ചിത്‌ 
വിദ്യതേ മുനിപുംഗവ 


ഇത്യുപനിഷത്‌ 


സാധാരണക്കാരനായ വ്യക്തി ഉറങ്ങുമ്പോള്‍ സംയമി 
യായ പുരുഷന്‍ ഉണര്‍ന്നിരിക്കുന്നു. അതായത്‌ വിഷയാസക്തി 
യുടെ ഘട്ടത്തില്‍ സംയമി തികച്ചും ജാഗരൂകനാകുന്നു. സാധാ 
രണക്കാര്‍ ഉണര്‍ന്നിരിക്കുമ്പോള്‍ യോഗി സുഷുപ്തിയില്‍ ലയി 
ക്കുന്നു. യതി പ്രപഞ്ചത്തില്‍ ചിത്‌ സ്വരൂപനാണ്‌. സകലസ്യ 
ഷ്ടിയും ചിദ്രുപമാകുന്നു. അഖണ്ഡമായ ബ്രഹ്മാണ്ഡം ചിന്മയ 
മാണ്‌. ചിദ്രൂപം തന്നെയാണ്‌ സമസ്തവും. ഞാനും ചിത്തു 
തന്നെ. സര്‍വസൃഷ്ടിയും ചിദ്രുപമാകുന്നു. മുനിവര്യാ, യതി 
കള്‍ക്ക്‌ ഉപാദേയമായിട്ടുള്ളത്‌ പരമഹംസന്റെ പരമപദമായ 
മോക്ഷം തന്നെയാകുന്നു. ഇതിലും ഉപരിയായിട്ടൊന്നുമില്ല. 


യാജ്ഞവല്യോപനിഷത്ത്‌ സമാപിച്ചു 


EP 


പ യോഗകുണ്ഡല്ുപന്്ഘത്ത്‌ 


ശാന്തിപാഠം 


ഓം. സഹനാവവതു. സഹ ന ഭുനക്തു. 
സഹവീര്യം കരവാവ ഹൈ. തേജസ്വിനാവധീത 
മസ്തു. മാ വിദ്വിഷാ വഹൈ. 


ബ്രഹ്മം ഞങ്ങളെ രണ്ടു പേരെയും രക്ഷിക്കട്ടെ. അത്‌ 
ഞങ്ങളെ രണ്ടു പേരെയും പരിപാലിക്കട്ടെ. ഞങ്ങള്‍ രണ്ടു 
പേരും ഒരുമിച്ച്‌ യോഗ്യത നേടുമാറാകട്ടെ. ഞങ്ങള്‍ പരസ്പ 
രം വിദ്വേഷിക്കാതിരിക്കട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. 


ഒന്നാം അദ്ധ്യായം 


1. ഹേതു ദ്വയം ഹി ചിത്തസ്യ വാസനാ 
ച സമീരണഃ 


തയോ വിനിഷ്ട ഏകസ്മിം സ്തദ്‌ 
വാപപി വിനശൃതഃ 


2. തയോരാദയ സമീരസ്യ ജയം കുര്യാ നാരഃ സദാ 


മിതാഹാര ശ്ചാസന, ച ശക്തി 
ചാലസ്തൃതീയയഃ 


3. ഏതേഷാം ലക്ഷണം വക്ഷ്യേ ശൃണു ഗൌതമ 
സാദരം 


സുസ്നിഗ്ധ മധുരാഹാരശ്ച സുര്‍ത്ഥാംശേ 
വിവര്‍ജിതഃ 


4. ഭുജുതേ ശിവസംപ്രിത്യൈ മിതാഹാരഃ 
സ ഉച്യതേ 
ആസനം ദ്വിവിധം പ്രോക്തം പദ്മം 
വ്രജാസനം തഥാ 


4 ഉനര്‍വോരു പരിചേദ്ധത്തേ ഉഭേ പാദതലേ യഥാ 


പത്മാസനം ഭവേദേതത്‌ സര്‍വപാപ പ്രണാശനം. 


മനസ്സിന്റെ അസ്ഥിരതയ്ക്ക്‌ കാരണം രണ്ടാണ്‌. ഒന്നു 
വാസന രണ്ടാമത്‌ ശ്വാസം എന്നിവയാണ്‌. ഇവയില്‍ ഒന്നു 
തകരാറിലായാല്‍ മറ്റേതും തകരാറിലായി. അതിനാല്‍ സാധ 
കന്‍ പ്രധാനമായി ചെയ്യേണ്ടത്‌ ശ്വാത്തെ അതായത്‌ പ്രാണനെ 
ജയിക്കുക എന്നതാണ്‌. അവന്‍ മിതാഹാരം ആസനം 
ശക്തിചാലനം ഇവ ശീലിക്കണം. ഗൌതമ, ഇനി ഞാന്‍ അവ 
യുടെ ലക്ഷണങ്ങള്‍ പറഞ്ഞു തരാം. ശ്രദ്ധയോടെ കേള്‍ക്കുക. 


ആദ്യമായി സ്നിഗ്ധവും മധുരവുമായ ആഹാരം കഴിക്കണം. 
വയറിന്റെ നാലിലൊരു ഭാഗം ഒഴിച്ചിടണം. ശിവരപീത്യര്‍ത്ഥം 
ഇങ്ങനെ മിതാഹാരം കഴിക്കണം. ആസനങ്ങളില്‍ രണ്ടെണ്ണ 
മാണ്‌. പ്രധാനം പത്മാസനവും വ്രജാസനവും. രണ്ടു തുടക 
ളുടെയും മുകളിലായി പരസ്പരം രണ്ടു കാലുകളുടെയും 
പാദതലങ്ങളെ നേരെ വെയ്ക്കുന്നതാണ്‌ പത്സാസനം. അത്‌ 
സകല പാപങ്ങളും നശിപ്പിക്കുന്നതാണ്‌. 


6. വാമാം (ഘി മൂലകന്ദാധോ പ്യനും 
തദുപരിക്ഷിപേത്‌ 


സമഗ്രീവ ശിരഃ കായോ വ്രജാസനമിതീരിതം. 


7. കുണ്ഡല്യേവ ഭവേത്‌ ശക്തിഃ താം തു 
സഞ്ചാല യേത്‌ ബുധഃ 


സ്വസ്ഥാനാദാദ്രുവോര്‍ മധ്യം ശക്തിചാലന 
മുച്യതേ 
8. തത്‌ സാധനേ ദ്വയം മുഖ്യം സരസ്വത്യാ സ്തു 
ചാലനം 


പ്രാണരോധ മഥം ഭ്യാസ ദൃജ്വീ കുണ്ഡലിനീ 
ഭവേത്‌ 


9. തയോരാദൌ സരസ്വത്യാശ്വാലനം കഥയാമി തേ 
അരുന്ധത്യേവ കഥിതാ പുരാവിദ്ഭിഃ സരസ്വതി 


10. യസ്യാ സഞ്ചാലനേ നൈവ സ്വയം ചലതി 
കുണ്ഡലീ 
ഇഡായാം വഹതി പ്രാണേ ബധ്വാ 
പത്മാസനം ദ്ൃയഡ്ദം 


യോനി സ്ഥാനത്ത്‌ ഇടതു കാലിന്റെ ഉപ്പൂറ്റി വെയ്ക്കു 
കയും വലതു കാലിന്റെ ഉപ്പുറ്റി അതിനു മുകളിലായി 
വെയ്ക്കുകയും കഴുത്ത്‌ തല എന്നിവ നേരെ നിവര്‍ത്തുകയും 
ചെയ്താല്‍ അത്‌ വ്രജാസനമായി. കുണ്‍ ഡലിനിയാണ്‌ 
മുഖൃശക്തി. ജ്ഞാനിയായ സാധകന്‍ അതു ചലിപ്പിച്ച്‌ രണ്ട്‌ 
പുരികങ്ങളുടെയും മധ്യത്തില്‍ കൊണ്ടുപോകുന്നു. ഇതു 
തന്നെ ശക്തിചാലനം. കുണ്ഡലിനീ ചാലനത്തിന്‌ രണ്ടു 
മുഖ്യമായ സാധനകളുണ്ട്‌. ഒന്ന്‌ സരസ്വതീ ചാലനം. മറ്റേത്‌ 
പ്രാണ നിരോധം. ചുരുണ്ടു കിടക്കുന്ന കുണ്ഡലിനി അഭ്യാ 
സംകൊണ്ട്‌ നിവര്‍ന്നുവരുന്നു. ആദ്യം സരസ്വതീചാല 
നത്തെപ്പറ്റി പറയാം. പൂര്‍വികര്‍, സരസ്വതിയെ അരുന്ധതി 
എന്നാണ്‌ പറഞ്ഞിരുന്നത്‌ സരസ്വതീനാഡീ ചലനത്താല്‍ 
കുണ്ഡലിനി സ്വയം ചലിക്കുന്നു. ഇടത്തെ ഇഡാനാഡിയില്‍ 
കൂടി ശ്വാസം പ്രവഹിക്കുമ്പോള്‍ പത്മാസനത്തിലിരിക്കണം. 


1. ദ്വാദശാംഗുല ദൈര്‍ഘ്യം ച അംബരം 
ചതുരംഗുലം 
വിസ്തീര്യ തേന തന്നാഡിം വേഷ്ഠ യിത്വാ 
തതഃ സുധീ 
12. അംഗുഷ്ഠ തര്‍ജനിഭ്യാം തു ഹസ്താ ഭ്യാം 
ധാരയേത്‌ ദ്ൃഡ്ടം 


സ്വശക്ത്യഠ ചാലയേ ദ്വാ മേ ദക്ഷിണാ 
പുനഃ പുനഃ 


K 


13. മുഹൂര്‍ത്ത ദ്വയ പര്യന്തം നിര്‍ഭയാച്ചാല 
യേദ്‌ സുധീഃ 
ഉനര്‍ധ്വാമാകര്‍ഷയേത്‌ കിഞ്ചിത്‌ സുഷ്മ്നാം 
കുണ്ഡ ലിഗതാം 


14. തേന കുണ്ഡലിനീ തസ്യാഃ സുഷുമ്നായാഃ 


മുഖം (ര്വജേത്‌ 
ജഹാതി തസ്മാത്‌ പ്രാണോ യം സുഷുന്മാം 
്രജതി സ്വയം 

15. തുന്ദേ തു താണം കുര്യാച്ച കണ്ഠ 
സംകോചന കൃതേ 


സരസ്വത്യാ ശ്വാലനേന വക്ഷഗശ്ചോര്‍ 
ധ്വഗോ മരുത്‌. 


പന്ത്രണ്ട്‌ അംഗുലം നീളവും നാല്‌ അംഗുലം വീതിയു 
മുള്ള ആകാശ കുലങ്ങളെ സങ്കല്പിച്ച്‌ കുണ്ഡലിനിയെ 
ചുറ്റണം. പിന്നെ ഇടത്തെയും വലത്തെയും നാസികാര്രന്ധ 
ങ്ങളെ തള്ളവിരല്‍ കൊണ്ടും ചൂണ്ടുവിരല്‍ കൊണ്ടുമായി 
പിടിച്ച്‌ ആദ്യം വലത്തു ഭാഗത്തുള്ള നാസികയില്‍ കൂടിയും 
പിന്നീട്‌ ഇടത്തെ നാസികയില്‍ കൂടിയും വീണ്ടും വീണ്ടും 
രേചക പൂരകങ്ങള്‍ ചെയ്യണം. അതോടൊപ്പം അതിനെ ചിന്ത 
യിലൂടെ വലതും ഇടതും ഭാഗങ്ങള്‍ വീണ്ടും വീണ്ടും ചലിപ്പി 
ക്കണം. ഇങ്ങനെ ഒരു മുഹൂര്‍ത്ത സമയം സരസ്വതീ ചാലനം 
ചെയ്യണം. പിന്നെ കുണ്ഡലിനിക്കു സമീപമുള്ള സൂഷ്മ്ന 
നാഡിയെ അല്‍പം മുകളിലേക്ക്‌ ആകര്‍ഷിക്കണം. ഇങ്ങനെ 
അഭ്യസിക്കുമ്പോള്‍ കുണ്ഡലിനി സുഷ്മ്നയുടെ മുഖത്ത്‌ 
പ്രവേശിക്കുന്നു. അപ്പോള്‍ പ്രാണനും സ്വയം ആസ്ഥാനം 
വിട്ട്‌ സുക്ഷ്മ്നയില്‍ പ്രവേശിക്കുന്നു. വയറ്‌ മുകളിലേ 
യ്ക്കാകര്‍ഷിച്ച്‌ കഴുത്ത്‌ സങ്കോചിപ്പിച്ച്‌ സരസ്വതീ ചാലനം 
ചെയ്യുമ്പോള്‍ വായു ഹൃദയത്തില്‍ നിന്നും മുകളിലേക്ക്‌ 
ഗമിക്കുന്നു. 
16. സൂര്യേണ രേചയേദ്വായും സരസ്വത്യാ 

സ്തു ചാലനേ 
കണ്ഠ സങ്കോചനം കൃത്വാ വക്ഷഗ 
ശ്ചോര്‍ ധ്വഗോ മരുത്‌ 


17. തസ്മാത്‌ സഞ്ചാലയേന്നിത്യം ശബ്ദഗര്‍ഭാം 
സരസ്വതീം 


തസ്യാഃ സഞ്ചാലനേ നൈവ യോഗീ രോഗൈഃ 
പ്രമുച്യതേ 
18. ഗുല്മം ജലോദരം പ്ലീഹാ യേ ചാന്യേ 
തുന്ദ മധ്യഗാ 
സര്‍വേതു ശക്തി ചാലേന രോഗാഃ 
നശ്യന്തി നിശ്ചയം 
19. പ്രാണരോഘമഥേദാനീം പ്രവക്ഷ്യാമി സമാസതഃ 


്രാണശ്ച ദേഹഗോ വായുരായാമഃ 
കുഭകഃ സ്മൃതഃ 


2 


ഇ 


20. സ ഏവ ധ്വിവിധഃ പ്രോക്തഃ സഹിതഃ 
കേവല സ്തഥാ 


യാവത്‌ കേവല സിദ്ധിഃ സ്യാ ത്താവത്‌ 
സഹിതമഭ്യസേത്‌ 


സരസ്വതീ ചാലനം ചെയ്യുമ്പോള്‍ വലത്തുള്ള സൂര്യ 
നാഡിയില്‍ കൂടി വായുവിനെ രേചകം ചെയ്യണം. കണ്ഠം 
സങ്കോചിപ്പിച്ചാല്‍ വായു ഹൃദയത്തില്‍ നിന്നും മുകളിലോട്ട്‌ 
പോകും. ഇങ്ങനെ ശബ്ദ ഗര്‍ഭമായ സരസ്വതീ ചാലനം 
ഇടവിടാതെ ചെയ്യണം. ഇതു ശീലിച്ചാല്‍ യോഗി സകല രോഗ 
ങ്ങളില്‍ നിന്നും വിമുക്ത നാകും. ശക്തി ചാലനത്താല്‍ 
നശിക്കും. പ്രാണ നിരോധനത്തെപ്പറ്റി ഇനി പറയാം. ദേഹ 
സഞ്ചാരിയായ വായുവിനെ പ്രാണനെന്നു പറയുന്നു. അത്‌ 
സ്ഥിരമായിരിക്കുന്ന അവസ്ഥയാണ്‌ കുംഭകം. അത്‌ സഹിത 
കുംഭകം, കേവല കുംഭകം എന്ന്‌ രണ്ടു വിധമുണ്ട്‌. കേവല 
കുംഭക സ്ഥിതി കൈവരുന്നതു വരെ സഹിത കുംഭകം 
അഭ്യസിക്കേണ്ടതുണ്ട്‌. 


21. സൂര്യോജ്ജായീ ശീതളി ച ഭസ്ത്രീ 
ചൈവ ചതുര്‍ത്ഥികാ 


ഭേദൈരേവ സമം കുംഭോ യഃ സ്യാത്‌ 
സഹിത കുംഭകഃ 


22. പവിത്രേ നിര്‍ജനേ ദേശേ ശര്‍ക്കരാദി വിവര്‍ജിതേ 
ധനുഃ പ്രമാണ പര്യന്തേ ശീതാഗ്നി ജലവര്‍ജിതേ 


23. പവിത്രേ നാത്യുച്ച നീ ചേ ഹ്യാസനേ 
സുഖദേ സുഖേ 
ബദ്ധ പത്മാസനം കൃത്വാ സരസ്വത്യാസ്തു 
ചാലനം 


24. ദക്ഷനാഡ്യാ സമാ കൃഷ്യ ബഹിഷ്ഠ 
പാവനം ശനൈഃ 


യഥേഷ്ടം പൂരയേ ദ്വായും രേചയേ ദിഡയാ തതഃ 


25. കപാല ശോധനേ വാപി രേചയേത്‌ 
പവനം ശനൈഃ 


യഥേഷ്ടം പുരയേ ദ്വായും രേചയേ ദിഡയാ തതഃ 


25. കപാല ശോധനേ വാപി രേചയേത്‌ 
പവനം ശനൈഃ 


ചതുഷ്കം വാതദോഷം തു കൃമി ദോഷം 
നിഹന്തി ച 


സൂര്യന്‍, ഉജ്ജായി, ശീതളി, ഭസ്ത്രിക എന്നീ നാലു 
വിധമുള്ള പ്രാണായാമങ്ങളോടൊപ്പം സഹിത കുംഭകം ചെയ്യ 
ണം. ഏകാന്തവും പരിശുദ്ധവും കല്ലും കട്ടയും ഇല്ലാത്തതും 
അടുത്ത്‌ പുല്ല്‌, തീയ്യ, ജലം എന്നിവയില്ലാത്തതും അധികം 
താഴ്ചയോ ഉയര്‍ച്ചയോ ഇല്ലാത്തതും അടുത്ത്‌ പുല്ല്‌, തീയ്‌, 
ജലം എന്നിവയില്ലാത്തതും അധികം താഴ്ചയോ ഉയര്‍ച്ചയോ 
ഇല്ലാത്തതും ആയ വിശുദ്ധ സ്ഥലത്ത്‌ സുഖമായി ബദ്ധ 
പത്മാസനത്തിലിരുന്ന്‌ സരസ്വതീ ചാലനം ചെയ്യണം. 
കപാലശോധനത്തിലും വായുവിനെ സാവധാനത്തില്‍ പുറ 


ത്തേയ്ക്ക്‌ വിടണം. ഈ ക്രിയയുടെ ഫലമായി എല്ലാ Es 
വാതരോഗങ്ങലും കൃമിദോഷവും ഇല്ലാതാകും. 


26. പുനഃ പുനരിദം കാര്യം സൂര്യഭേദ മുദാഹൃതം 


മുഖം സംയമ്യ നാഡീദ്യാ മാതൃഷ്യ 
പവനം ശനൈഃ 


27. യഥാപ്ര ഗതി കണ്ഠാത്തു ഹൃദയാവധി സസ്വനം 


പൂര്‍വവത്‌ കുംഭയേത്‌ പ്രാണം രേച യേ 
ദിഡയാ തതഃ 


28. ശീര്‍ഷോദിതാനലഹരം ഗളശ്ശേഷഹരം പരം 
സര്‍വ രോഗഹരം പുണ്യം ദേഹാ നല്‌ വിനാശനം 
29. നാഡീ ജലോദരം ധാതു ഗത ദോഷ വിനാശനം 
ഗച്ഛക സത്ഷഠതഃ കാര്യ മുജ്ജായാഖ്യം 
30. ജിഹ്വയാ വായുവാകൃഷ്യ പൂര്‍വ 
വത്‌ കുംഭകാദനു 


ശനൈസ്തു (്ഘാണ ൪(്ധരാ ഭ്യാം രേചയേ 
ദ നിലംസുധീ 


31. ഗുല്പ പ്ലീഹാദികാന്‍ ദോഷാന്‍ ക്ഷയം 
പിത്തം ജ്വരം തൃഷാം 


വിഷാണി ശീതളി നാമ കുംഭകോ യം 
നിഹന്തി ച. 


സൂര്യഭേദി എന്നാണ്‌ ഈ പ്രകിയയുടെ പേര്‍. ഇടവി 
ടാതെ ഇത്‌ അഭ്യസിക്കണം. ഇനി ഉജ്ജായി. വായ്‌ അടച്ചു 
മൂക്കിന്റെ രണ്ടു ദ്വാരങ്ങളില്‍ കൂടിയും വായുവിനെ സാവധാ 
നത്തില്‍ ഉള്ളിലേക്ക്‌ വലിക്കണം. അപ്പോള്‍ അത്‌ ശബ്ദത്തോ 
ടെ കഴുത്തുമുതല്‍ ഹൃദയം വരെ നിറയും പിന്നെ പഴയ 
പോലെ കുംഭകം ചെയ്ത്‌ ഇടത്തെ മൂക്കില്‍ കൂടി രേചകം 
ചെയ്യണം. അതിന്റെ ഫലമായി തലയിലെ ഉഷ്ണം കഴുത്തി 
ലെ കഫക്കെട്ട്‌ മുതലായ പല രോഗങ്ങളും ശമിക്കുന്നു; 
ജഠരാഗ്നിയും വര്‍ദ്ധിക്കും മറ്റു രോഗങ്ങള്‍ക്കും ശമം കിട്ടും. 
ഈ ഉജ്ജായി കുംഭകം സഞ്ചരിക്കുമ്പോഴും ചെയ്തു കൊ 
ണ്ടിരിക്കാം. ശീതളി എന്ന പ്രാണായാമം ചെയ്യുമ്പോള്‍ വായി 
വിനെ നാക്കില്‍ കൂടി വലിച്ച്‌ മുമ്പിലത്തെ പ്പോലെ കുംഭകം 
ചെയ്യണം. പിന്നെ സാവധാനത്തില്‍ മൂക്കിലൂടെ രേചകം 
ചെയ്യാം. ഗുല്മം പ്ലീഹ പിത്തം ജ്വരം ദാഹം ഇവ ശമിക്കാന്‍ 
ഈ പ്രയോഗം ഉത്തമമാണ്‌. 


32. തതഃപത്മാസനം ബധ്വാ സമഗ്രീവോ ദരഃ സുഖീ 


മുഖം സംയമ്യ യാതോന രഘഘാണം 
ര്ലാണേന രേചയേത്‌ 


33. യഥാ ലഗതി കണ്ഠാത്തു കപാലേ 
സസ്വനം തതഃ 


വേഗേന പൂരയേത്‌ കിഞ്ചിത്‌ ഹൃത്‌ 
പത്മാവധി മാരുതം 


34. പുനര്‍ വിരേചയേത്‌ തദ്വത്‌ പൂരയേച്ച പുനഃ പുനഃ 


യഥൈവ ലോഹകാരാണാം ഭസ്ത്രാ വേഗേന 
ചാല്യതേ 


D 


35. തഥൈവ സ്വ ശരീരസ്ഥം ചാല യേത്‌ 
പവനം ശനൈഃ 


യഥാ ശ്രമേ ഭവേത്‌ ദേഹേ തഥാ 
സൂര്യേണ പൂരയേത്‌ 
36. യഥോദരം ഭവേത്‌ പൂര്‍ണ്ണം പവനേന 
തഥാ ലഘു 


ധാരയന്‍ നാസികാ മധ്യം തര്‍ജനീഭ്യാം 
37. കുംഭകം പൂര്‍വവത്‌ കൃത്വാ രേചയേദി ഡയാനലം 


കണ്ഠോ ദ്ധിത്വാ നിലഹരം ശരീരാഗ്നി 
വിവര്‍ദ്ധനം 


38. കുണ്ഡലീ ബോധകം പുണ്യം പാപഘ്നം 
ശുഭദംസുഖം 

ബ്രഹ്മ നാഡീ മുഖാന്തസ്ഥ കഫ ദുര്‍ഗന്ധ 
നാശനം 


39. ഗുണോത്രയസമുദ്‌ ഭൂത ഗ്രന്ഥി ത്രയ വിഭദകം 


വിശേഷേണൈ വ കര്‍ത്തവ്യം ഭസ്ത്രാംഖ്യം 
കുംഭകം ത്വിദം 


ഭസ്തിക എന്ന പ്രാണായാമം വിവരിക്കുന്നു. പത്മാസ 
നത്തിലിരുന്ന്‌ കഴുത്തും ദേഹവും നിവര്‍ത്തി വായടച്ച്‌ സാവ 
ധാനം മൂക്കില്‍ കൂടി രേചകം ചെയ്യുക. പിന്നെ വായുവിനെ 
വേഗത്തില്‍ ശബ്ദത്തോടെ കഴുത്ത്‌ അണ്ണാക്ക്‌ തലയോട്ടി 
ഹൃദയം എന്നിവയ്ക്ക്‌ അതിന്റെ സ്പര്‍ശനം അനുഭവ 
പ്പെടുത്തക്കവിധം ആകര്‍ഷിക്കണം വായുവെളിയില്‍ വട്ട്‌ 
വീണ്ടും പൂരകം ചെയ്യണം. ഈ പ്രക്രിയ കൊല്ലന്റെ ഉലയെ 
പ്പോലെ തുടരണം. ഇങ്ങനെ ശരീരത്തിലെ വായുവിനെ 
നിയന്ത്രിച്ച്‌ ചലിപ്പിക്കുക. ക്ലേശം തോന്നിയാല്‍ സൂര്യനാഡ 
മുഖേന പൂരകം ചെയ്ത്‌ ചൂണ്ടാണി വിരല്‍ ഒഴികെയുള്ള 
നാലു വിരലുകള്‍ കൊണ്ട്‌ മൂക്കിന്റെ മധ്യം ദ്ൃഡ്ദമായി പിടിച്ച്‌ 
കുംഭകം ചെയ്യണം. പിന്നെ ഇടത്തെ മൂക്കിലൂടെ രേചകം 
ചെയ്യണം. ശരീരാഗ്നി വര്‍ദ്ധിപ്പിക്കാന്‍ ഇത്‌ ഉപകരിക്കും. 
കുണ്ഡലിയെ ഉണര്‍ത്തും പുണ്യകരവും പാപനാശകവുമാ 
ണിത്‌. സുഷുമ്നയുടെ മുഖത്തെ ഫലാദികള്‍ ഇതു മൂലം 
നശിക്കും. ്രിഗുണാത്മകങ്ങളായ മൂന്നു ഗ്രന്ഥികളെയും ഭേദി 
ക്കുന്നതാണിത്‌. ഭസ്തിക എന്നു പേരുള്ള ഈ പ്രാണായാമം 
പ്രത്യേകം അഭ്യസിക്കേണ്ടതാണ്‌. 


40. ചതുര്‍ണാമപി ഭേദാ നാം കുംഭകേ 
സമുപസ്ഥിതേ 
ബന്ധത്രയ മിദം കാര്യം യോഗിഭിര്‍ 
വീതകന്മഷൈഃ 
41. പ്രഥമോ മുലബന്ധസ്തു ദ്വിതീയോഡ്ഡീയ 
നാഭിധഃ 
ജാലന്ധര സ്തൃതീയ സ്തു തേഷാം ലക്ഷണ 
മുച്യതേ 
42. അധോ ഗതി മപാനം വൈ ഈര്‍ധ്വഗം കുരുതേ 
ബലാത്‌ 
അകുഞ്ചനേന തം പ്രാഹുര്‍ മൂല ബന്ധോ 
യമുച്യതേ 


43. അപാനേ ചോര്‍ ധ്വഗോ യാതേ K 
സംപ്രാപ്തേ വഹി മണ്ഡലേ 


തതോ നല ശിഖാ ദീര്‍ഘാ വര്‍ദ്ധതേ 
വായുനാ ഹതാ 


44. താതോ യാതൈ വന്ദ്യ മാ ന വായു 
ശ്ലേഷ്മ സ്വരൂപകം 

തേനാതൃന്ത പ്രദീപ്തേന ജ്വലനേ 
ദേഹജസ്തഥാ 


45. തേന കുണ്ഡലിനീ സുപ്താ സംതപ്താ 
സംപ്രബുധ്യതേ 
ദണ്ഡാഹതു ഭുജംഗീവ നിഃ ശ്വസ്യ 
ഭൂജുതാം പ്രജേത്‌ 


ഇങ്ങനെ നാലു വിധത്തിലുള്ള പ്രാണായാമങ്ങള്‍ ശീലി 
ക്കുന്നതോടൊപ്പം യോഗി മൂന്നു ബന്ധങ്ങള്‍ കൂടി ചെയ്യണം. 
ഒന്ന്‌ മൂലബന്ധം രണ്ട്‌ ഉഡ്ലീയാനം മൂന്ന്‌ ജാലന്ധരബന്ധം. 
അധോഗമനോന്മുഖമായ അപാനനെ ശക്തിയോടെ ഗുദത്തി 
ന്റെ ആ കുഞ്ചനത്താല്‍ മുകളിലേയ്ക്കു കൊണ്ടുപോകുന്നതു 
കൊണ്ട്‌ അത്‌ മൂല ബന്ധമാണ്‌ അപാനന്‍ മുകളിലേക്കു 
പോയി. അഗ്നിമണ ഡലവുമായി ചേരുമ്പോള്‍ അതിന്റെ 
പ്രഭാവത്താല്‍ അഗ്നി ഉജ്ജ്വലമാകും. അതൊടെ ഉറങ്ങിക്കിട 
ക്കുന്ന കുണ്ഡലിനി ഉണരും; വടികൊണ്ട്‌ അടിയേറ്റ പെണ്‍ 
സര്‍പ്പത്തെപ്പോലെ ഫൂത്കാരത്തോടെ അത്‌ ജുജ്ജുവാകുന്നു. 


46. ബില പ്രദേശതോ യത്ര ബ്രഹ്മ നാഡ്യന്തരം 
പ്രജേത്‌ 


തസ്‌മാന്നിത്യം മൂലബന്ധഃ കര്‍ത്തവ്യോ 
യോഗിഭിഃ സദാ 


47. കുംഭകാന്തേ രേചകാദ കര്‍ത്തവ്യോ 
യോഗിഭിഃ സദാ 


47. കുംഭകാന്തേ രേചകാദ കര്‍ത്ത 
വ്യസ്തു ഡ്ഡിയാണകഃ 
ബന്ധോ യേന സുഷുമ്നായാം പ്രാണ 
സ്തുഡ്ഡീ യതേയതഃ 
48. തസ്മാ ദുഡ്ലീയ ണാ ഖ്യോ യം യോഗിഭിഃ 
സമുദാ ഗൃതാഃ 


സതി വ്രജാസനേ പാദൌ കരാഭ്യാം 
ധാരയേത്‌ ദ്ൃഡ്ദം 


49. ഗുല്ഫ ദേശ സമീപേ ച കന്ദം യത്ര 
പ്രപീഡയേത്‌ 


പശ്ചിമം താണമുദരേ ധാരയേത്‌ ഹൃദയേ ശളേ 


50. ശനൈഃ ശനൈന്‍ യഥാ പ്രാണസ്തുന്ദ 
സന്ധീം നിഗച്ഛതി 


തുന്ദദോഷം വിനിര്‍ ധൂയ കര്‍ത്തവ്യം സതതം 
ശനൈഃ 


അതൊടെ അത്‌ മാളത്തില്‍ പ്രവേശിക്കുന്നതുപോലെ 


സുഷുമ്നയില്‍ പ്രവേശിക്കുന്നു. അതുകൊണ്ട്‌ യോഗികള്‍ 


മൂലബന്ധം എന്നും അഭ്യസിക്കണം. കും ഭക്ത്തിനു ശേഷം 
രേചകത്തിന്നുമുണ്ട്‌ ഉഡ്ലീയാന ബന്ധം ചെയ്യണം. അപ്പോള്‍ 
പ്രാണവായു സുഷുമ്നയുടെ ഉള്ളില്‍ പറക്കുന്നു. അതുകൊ 
ണ്ടു തന്നെയാണ്‌ ഇങ്ങനെയൊരു പേര്‍ തന്നെ കിട്ടിയത്‌ 
(ഉഡ്ലുയനം ചെയ്യുക. പറക്കുക) ഇതിന്‌ വ്രജാസനസ്ഥനായി 
കാലുകളെ കൈകൊണ്ട്‌ ദൃഡമായി പിടിക്കണം. കണങ്കാലിന 
ടുത്ത്‌ കരുസ്ഥാനങ്ങള്‍ മര്‍ദ്ദിക്കണം. വയറ്‌ മേല്പോട്ടാകര്‍ 
ഷിച്ച്‌ ഹൃദയവും കണ്ഠ നീട്ടിപ്പിടിച്ച്‌ വലിക്കണം. ഇങ്ങനെ 
ചെയ്യുമ്പോള്‍ പ്രാണന്‍ വയറ്റിലെ സന്ധികളില്‍ പ്രവേശിക്കു 
കയും വയറ്റിലെ സര്‍ ദോഷങ്ങളും അകറ്റുകയും ചെയ്യും. 


അതിനാല്‍ ഈ അഭ്യാസം എന്നും ചെയ്യണം. 


51. പുരകാന്തേ തു കര്‍ത്തവ്യോ ബന്ധോ 
ജാലന്ധരാഭിധഃ 


കണ്ഠ സങ്കോച രൂപോ സന വായു 
മാര്‍ഗ്ഗ നിരോധകഃ 


52. അധസ്താത്‌ കുഞ്ചനേനാശു കണ്ഠ 
സങ്കോചനേ കൃതേ 


മധ്യേ പശ്ചിമ താണേന സ്യാത്‌ പ്രാണോ 
ബ്രഹ്മനാഡികഃ 


53. പൂര്‍വോക്തേന ക്രമണവ സമൃസ്ഥിതഃ 


ചാലനം തു സരസ്വത്യഃ കൃത്വാ പ്രാണം 
നിരോധയേത്‌ 


54. പ്രഥമേ ദിവസേ കാര്യം കുംഭകാനാം 
ചതുഷ്ടയം 

പ്രത്യേകം ദശസംഖ്യാകം ദ്വിതീയേ 
പഞ്ചഭിസ്തഥാ 


55. വിംശതുലം തൃതീയേ ഗ്നി പഞ്ചവൃദ്ധ്യാ 
ദിനേ ദിനേ 


കര്‍ത്തവ്യഃ കുംഭകോ നിത്യം ബന്ധ ത്രയ 
സമന്വിതഃ 


കണ്ഠ സങ്കോചനം ചെയ്യുന്നത്‌. ജാലന്ധരബദ്ധത്തില്‍ 
വായുവിനെ നിരോധക്കാനാണ്‌. ഈ ബന്ധം പൂരകാന്ധ 
ത്തില്‍ ചെയ്യണം. താഴെ മൂലബന്ധം മുഖേന ഗുദത്തെ ആ 
കുഞ്ചനം ചെയ്തു മുകളില്‍ നിന്നും ജാലന്ധരത്താല്‍ കണ്ഠ 
സങ്കോചനം ചെയ്ത്‌ മധ്യത്തില്‍ പശ്ചിമ താനം അതായത്‌ 
ഉഡ്ലിയാനം മുഖേന പ്രാണനെ ആകര്‍ഷിക്കണം. ഇങ്ങനെ 
എല്ലാ ഭാഗത്തുനിന്നും നിരോധക്കപ്പെട്ട പ്രാണന്‍ സുഷുമ്ന 
യില്‍ കയറുന്നു. സൂചിപ്പിച്ച പ്രകാരം നല്ലപോലെ ആസനസ്ഥ 
നായി സരസ്വതീചാലനം ചെയ്ത്‌ പ്രാണനെ നിരോധിക്കണം. 
ആദ്യ ദിവസം നാശകുംഭകങ്ങളും പത്തുതവണ ചെയ്യണം. 
രണ്ടാം ദിവസം ഇരുപതു തവണ; മൂന്നാം ദിവസം ഇരുപതു 
തവണ; ഇങ്ങനെ ഓരോ ദിവസവും അഞ്ചു തവണ വര്‍ദ്ധി 
പ്ൃക്കണം. ഈ കുംഭകാഭ്യാസം മൂന്നു ബന്ധങ്ങളോടു കൂടി 


നിത്യവും ചെയ്യേണ്ടതുണ്ട്‌. 


K 


മൈഥുനാത്‌ 


56. ദിവാസുപ്തിര്‍ നിശായാം തു ജാഗരാദതി 


ബഹുസംക്രമണം നിത്യം രോധാന്‍ 
മൂര്രപുരീഷയോഃ 


57. വിഷമാസന ദോഷാശ്ച പ്രയാസ 
പ്രാണചിന്തനാത്‌ 


ശീ്ഘമുത്പദ്യതേ രോഗഃ സ്തം ഭ യേദ്യ 
ദി സംയമീ 


58. യോഗാഭ്യാസേന മേ രോഗ ഉല്പന്നി 
ഇതി കഥ്യതേ 


തതോ ഭ്യാസം ത്ൃയജേദേവം പ്രഥമം 
വിഘ്ന മുച്യതേ 

59. ദ്വിതീയം സംശയാ ഖ്യാ ച തൃതീയം 
ച പ്രമന്തതഃ 


ആലസ്യാഖ്യം ചതുര്‍ത്ഥം ച നിദ്രാ രൂപം 
തു പഞ്ചമം. 


60. ഷഷ്ഠ തുവരതിര്‍ ക്രാന്തി? സപ്തമം 
പരി കീര്‍ത്തിതം 


വിഷമം ചാഷ്ടമം ചൈവ അനാഖ്യാ 
നവമം സ്മൃതം 


6. അലബ്ധിര്‍ യോഗ തത്വസ്യ ദശമം 
പ്രോച്യതേ ബുധൈഃ 


ഇത്യേന ദ്വിഫ്ന ദശകം വിചാരേണ 
തൃജേത്‌ ബുധഃ 


പകലുറക്കം രാത്രി ഉറക്കമിളപ്പ്‌ അതിമൈഥുനം; ഏറെ 
നടത്തം, മലമുര്ര നിരോധനം, ആസന വൈഷമ്യം, നിര്‍ബ 
ന്ധിച്ചുളള പ്രാണായാമം ഈ ദോഷങ്ങളാല്‍ രോഗം ഉണ്ടാകാം 
അതുകണ്ട്‌ രോഗത്തിനു കാരണം യോഗഭ്യാസമെന്ന തോന്ന 
ലുണ്ടാകാം. അങ്ങനത്തെ യോഗാഭ്യാ പരിത്യാഗം ഒന്നാമത്തെ 
വിഘ്നമാണ്‌, രണ്ടാമത്തെ വിഘ്നം സംശയം, മൂന്നു പ്രമ 
ത്തത, നാല്‌ ആലസ്യം, അഞ്ച്‌ അതി നിദ്ര ആറ്‌ വിരതി, 
ഏഴ്‌ ഭ്രാന്തി, എട്ട്‌ വിഷമത, ഒന്‍പത്‌ അനാഖ്യ പത്താമത്തേത്‌ 
യോഗതത്വത്തിന്റെ അപ്രാപ്തി. വിവരമുള്ള സാധകന്‍ ചിന്തി 


ച്‌ അവ കൈവിടേണ്ടതുണ്ട്‌. 
62. പ്രാണാഭ്യാസസ്തതഃ കാര്യോ നിത്യം 
സത്വസ്ഥയാ ധിയാ 


സുഷുമ്നാ ലീയതേ ചിത്തം നച 
വായുഃ പ്രധാവതി 


63. ശുഷ്കേ മലേച യോഗീച സ്യാദ്‌ നതി 
ശ്ചാലിതാ തതഃ 


അധോഗതി മപാനം വൈ ഈര്‍ധ്വഗം 
കുരുതേ ബലാത്‌ 


P 


ത 


64. ആകുഞ്ചനേന തം പ്രാഗുര്‍ മൂല 
ബന്ധോയ മുച്യതേ 


അപാന ശ്ചോര്‍ ധ്വഗോ ഭൂത്വാ വഹ്നിനന 
സഹ ഗച്ഛതി 


65. പ്രാണസ്ഥാനം തതോ വഹിഃ പ്രാഞാപാനന 
ച സത്വരം 


മിളിത്വാ കുണ്ഠലീം യാതി പ്രസുപ്താ 
കുണ്ഡലാകൃതിഃ 
66. തേനാഗ്നി നാ ചസന്ത പ്താ പ വ നേനൈ 
വ ചാലിതാ 


്രസാര്യ സ്വ ശരീരം തു സുഷുമ്നാ വദനാന്തരേ. 


ഇങ്ങനെ പ്രാണായാമം നിയമിത രൂപത്തില്‍ സാത്വിക 
ബുധ്യാ അഭ്യസിക്കണം. അതിന്റെ ഫലമായി ചിത്തം 
സുഷുമ്നയില്‍ ലയിക്കുന്നു. അതില്‍ പ്രാണ വായു ഓടന്നു. 
മലശോധനയ്ക്കു ശേഷം പ്രാണന്‍ ചലക്കാന്‍ തുടങ്ങുമ്പോള്‍ 
പ്രയത്ന പൂര്‍വം അപാനനെ ഉനര്‍ധ്വഗതിയിലേക്ക്‌ നയിക്ക 
ണം. ഇതിനുളള ഗുദാകുഞ്ചന പ്രിയക്ക്‌ മൂലബന്ധം എന്നു 
പേര്‍. അപാനന്‍ മുകവിതലെത്തി അഗ്നിയുമായി യോജി 
ക്കുന്നു. പിന്നെ പ്രാണവായുവുമായും യോജിക്കുമ്പോള്‍ 
പ്രാണന്‍ നിദ്രയിലായ കുണണ്‍്ഡലീനിയെ പ്രാപിക്കുന്നു. 
പ്പോള്‍ അതിന്റെ ഉഷ്ണത്താല്‍ ചലിക്കപ്പെടുന്ന കുണ്ഡലിനി 
ശരിയായ വിധത്തിലായി വ്രജത്തില്‍ പ്രവേശക്കുന്നു. 


67. ബ്രഹ്മ ഗ്രന്ഥിം തതോ ഭിത്വാ രജോ 
ഗുണസമുദ്ഭവം 
സുഷുമ്നാ വദനേ ശീലം വിദ്യുല്ലേഖേവ 
സംസ്ഥുരേത്‌ 


68. വിഷ്ണു ഗ്രന്ഥിഃ പ്രായാത്യു ച്ചൈഃ സത്വരം 
ഹൃദി സംസ്ഥിതം 


ഈര്‍ധ്വം ഗച്ഛതി യച്ചാസ്തേ രുദ്ര ഗ്രന്ഥിം 
തദുത്ഭവം 


69. ശ്രുവോര്‍ മധ്യം തു സംഭിത്യ യാതി 
ശീതാം ശുമണ്ഡലം 


അനാഹതാംഖ്യം യച്രകം ദളൈ 
ഷോഡശഭിര്‍യുതം 


70. തത്ര ശീതാം ശു സംജാതം ദ്രവം 
ശോഷയതി സ്വയം 


ചലിതേ പ്രാണവേഗേന രക്ത ചിത്തം 
രവിര്‍ ഗ്രഹാത്‌ 


രജോഗുണത്തില്‍ നിന്നുണ്ടായ ബ്രഹ്മഗ്രന്ഥി ഭേദിച്ച്‌ ഈ 
കുണ്ഡലിനീ ശക്തി സുഷുമ്നയ്ക്കുള്ളില്‍ വിദ്യുത്തിന്റെ 
രേഖപോലെ ശോഭിക്കുന്നു. അതിവേഗം അത്‌ ഹൃദയത്തിലെ 
വിഷ്ണു ഗ്രന്ഥിയെ പ്രാപിച്ച്‌ മുകളില്‍ ആജ്ഞാ ചക്രത്തി 
ലെത്തി അവിടെ രുഷ്ര്രഗന്ഥിയെ പ്രാപിക്കുകയും അവിടെ 
നിന്ന്‌ രണ്ടുപുരികങ്ങളുടെയും മധ്യസ്ഥാനം ഭേദിച്ച്‌ ചന്ദ്ര 
മണ്ഡലത്തിലെത്തുകയും അവിടെ പതിനാറു ദളങ്ങളോടു 


കൂടിയ അനാഹത ചക്രത്തില്‍ ചന്ദ്രനില്‍ നിന്ന്‌ ഉണ്ടാകുന്ന 
ദ്രവത്തെ ഉണക്കിക്കളയുക മാത്രമല്ല പ്രാണവായുവിന്റെ 
വേഗത്താല്‍ സൂര്യന്‍ രക്തത്തെയും ഗ്രഹിക്കുന്ന സ്ഥിതി 


വിശേഷം സംജാതമാകുന്നു. 
71. യാതേന്ദു ചക്രം യ്രതാസ്തേ ശുദ്ധ 
ശ്ലേഷ്മ ദ്രവാത്മകം 
തത്ര സിക്തം ഗ്രസത്യുഷ്ണം കഥം 
ശീത സ്വഭാവകം 


72. തഥൈവ രഭസാ ശുക്ടം ചന്ദ്ര രൂപം ഹി തപ്യതേ 


ഈര്‍ധ്വം പ്രവഹതി ബുബ്ധോ തദൈവം 
ശ്രവതേ തരാം 


73. നസ്യാസ്വാദവശാച്ചിത്തം ബഹിഷ്ടം 


വിഷമേഷ്ഠ യത്‌ 


തദേവ പരമം ഭുക്ത്വാ സ്വസ്ഥസ്യാത്മ 
രതോ യുവാ 


74. പ്രകൃത്യാഷ്ടക രൂപം ച സ്ഥാനം ഗച്ഛതി 
കുണ്ഡലീ 
ക്രോഡീകൃത്യ ശിവം യാത്രി ക്രോഡീകൃത്യ 
വിലീയതേ 


75. ഇത്യധോര്‍ധ്വ രജഃ ശുക്ട ശിവേ തദനു മാരുതഃ 


പ്രാണാ പാന സമാഈ യാതി സഹ ജാതാ 
തഥൈവ ച 


ചന്ദ്രമണ്ഡലത്തില്‍ പോയി അത്‌ അവിടത്തെ ദ്രവ 
പദാര്‍ത്ഥം ശേിപ്പിച്ച്‌ അതിനെ ചൂടുളളതാക്കും. അപ്പോള്‍ 
അവിടെ തണുപ്പെങ്ങനെ? ഇത്‌ ചന്ദ്രന്റെ ശുക്ന രൂപം തപ്ത 
മാക്കി പ്രക്ഷുബ്ധമായി മുകളില്‍ കയറുന്നു. തത്ഫലമായി 
ബാഹ്യ പദാര്‍ത്ഥങ്ങളില്‍ കപൂകിയിരുന്ന ചിത്തം പരമാത്മാ 
വില്‍ ലയിച്ച്‌ ആത്മാനന്ദമനുഭവിക്കുന്നു. ഇങ്ങനെ കുണ്ഡ 
ലിനി എട്ടു വിധത്തിലുളള പ്രകൃതി പ്രാപിച്ച്‌ ശിവനോടു 
ചേര്‍ന്ന്‌ അതില്‍ ലയിക്കുന്നു. അതിനാല്‍ താഴത്തെ രജസ്സും 
മുകളിലെ ശുക്ലവും യോജിച്ച്‌ ശിവനില്‍ വിലയം പ്രാപിക്കു 
ന്നു. പ്രാണനും അപാനനും സമാനരൂപത്തിൽ സഹജാ 


തരായതിനാല്‍ രണ്ടും അവയില്‍ ന്നെ ലയിക്കുന്നു. 
76. ഭൂത്യേയ്പേ ചമനോല്പേ വാ വാചതേ 
ത്വതി വർധതേ 
ധാവതൃഖില വാതശ്ച അഗ്നിമുഷാ ഹിരണ്യവത്‌ 


77. ആധി ഭാതികദേഹം തു ആധി 
ദൈവിക വിഗ്രഹേ 


ദോഹോ തി വിമലം യാതി ചാതിവാഹിക 
താമിയാത്‌ 


78. ജാഡ്യഭാവ വി നിര്‍ മുക്ത മമലം ചിന്മയാത്മകം 


തസ്യാതിവാഹികം മുഖ്യം സർവേഷാം തു 
മദാത്മികം 


രാ 


79. ജായാ ഭവവി നിര്‍മുക്തിഃ കാല രൂപസ്യ വിദ്രമഃ 
ഇതി തഃ സ്വസ്വരൂപാ ഹി മതീ രജ്ജു ഭുജംഗവത്‌ 


80. വ്യഷൈവോ ഭേതി സകലം വ്യഷൈവ 
പ്രവിലീയതേ 


രപ്യബുദ്ധിഃ ശുക്തി കായാം സ്ത്രീപുംസോര്‍ 
ശ്രമതോ യഥാ. 


ചെറുതായാലും ഭൌതികശരീരം ഉഷ്ണം വര്‍ദ്ധിക്കു 
മ്പോള്‍ സ്വര്‍ണ്ണം പോലെ തപിക്കുന്നു;വ്യാപിക്കുന്നു. ഇതിന്റെ 
പ്രഭാവത്താല്‍ ആധിഭനതിക ശരീരം ആധി ദൈവിമാകുന്നു. 
വികലമായി അത്‌ സൂക്ഷ്മ ശരീര തുല്യമാകുന്നു. ഇങ്ങനെ 
യുള്ള സാധകന്‍ പുനര്‍ജന്മമില്ല. കാലനും അവനെ നിയന്ത്രി 
ക്കാന്‍ കഴിവില്ല. യഥാര്‍ത്ഥ ജ്ഞാനം അവന്‍ നേടുന്നു. 
കയറില്‍ സര്‍പ്പ ര്രാന്തിയും ചിപ്പിയില്‍ രജതശ്രാന്തിയും 
സ്ത്രീയില്‍ പുരുഷ ഭ്രാന്തിയും ഉണ്ടാകാറുണ്ടല്ലോ. സാധകന്‍ 
തന്റെ ദേഹത്തെ സംബന്ധിക്കുന്ന ശ്രമങ്ങള്‍ മിഥ്യയെന്ന്‌ 
ബോധ്യമാകുന്നു. 
81. പിണ്ഡ്രബഹ്മാണ്‌ ഡയോരൈക്യംലിഗ 

സൂത്രാത്മ നോരപി 


സ്വാപാവ്യാകൃതയോരൈക്യം സ്വപ്രകാശ 
ചിദാത്മനോഃ 
ശക്തികുണ്ഡലിനീ നാമ ബിസതന്തുനിഭാ ശുഭാ 
മൂലകന്ദം ഫണാഗ്രേണ ദൃഷ്ട്വാകമലകന്ദവത്‌ 
83. മുഖേന പുച്ഛം സാ ഗൃഹ്യ ബ്രഹ്മ ര്രന്ധ 
സമന്വിതാ 


പത്മാസന ഗതഃ സ്വസ്ഥോ ഗുദമാകുണ്ഡ്യാ 
സാധകഃ 


84. വായുമൂര്‍ധ്വഗതം കുര്‍വന്‍കുംഭ 
കാവിഷ്ടം മാനസഃ 


വായ്വഘാത വശാദഗ്നിഃ സ്വാധിഷ്ഠാനഗതോ 
ജ്വലന്‍ 


85. ജ്വലനാഘാത പവനാഘാതൈഃ രുന്നിഗ്രിതോ 
ഹിരാട്‌ 


ബ്രഹ്മ ഗ്രന്ഥിം തതോ ഭിത്വാ വിഷ്ണു 
ഗ്രന്ഥം ഭിനര്യതഃ 


86. രുദ്ര ഗ്രന്ഥിം ച ഭി ത്യൈവ കവലാനി 
ദിനത്തി ഷട്‌ 


സഹ്രസകമലേ ശക്തിഃ ശിവേന സഹ മോദതേ 


സൈവാവസ്ഥാ പരാജേഞയാ സൈവ 
നിര്‍വൃതി കാരിണീ. ഇതി. 


അതിനാല്‍ പിണ്ഡവും ബ്രഹാമാണ്ഡവും ലംഗ ശരീ 
രവും ഏകീഭവിച്ച്‌ തന്റെ ആത്മാവ്‌ സ്വയം പ്രകാശ രൂപവു 
മായ ചൈതന്യത്താല്‍ ഏകിീഭവിക്കുന്നു. കുണ്ഡലിനീ 
ശക്തി താമര നൂലിന്‌ തുല്യമാണ്‌. അത്‌ കമല കന്ദം പോലെ 
മൂലകന്ദത്തെ ഫണാഗ്രത്തില്‍ കണ്ട പുച്ഛം വായില്‍ നിക്ഷേ 


പിച്ച്‌ ്രഹ്മര്രന്ധ മുഖത്തെ ആവരണം ചെയ്ത്‌ a 
ണ്ടിരിക്കുന്നു. അതിന്നായി സാധകന്‍ പത്മാസനസ്ഥനായി 
ഗുദം ആകുഞ്ചനം ചെയ്ത്‌ കുംഭകത്താല്‍ വായുവിനെ മുക 
ളിലോട്ട്‌ കയറ്റണം. വായുവിന്റെ ശക്തിയാല്‍ സ്വാധിഷ്ഠാന 
ച്രകത്തിലെ അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കണം. അപ്പോള്‍ 
അഗ്നിവായ്വാഘാതത്താല്‍ സുഷുപ്തിയില്‍ മുഴുകിയിരുന്ന 
കുണ്ഡലിനി ഉണരുന്നു. ബ്രഹ്മ ഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, 
രുദ്രഗന്ഥി, ഷട്ച്രകം എന്നിവയെ ഭേദിച്ച്‌ സഹസ്ര കമലദള 
ത്തിലെത്തുന്നു. അവിടെ ശിവനുമായി ശക്തിരൂപത്തില്‍ 
സംയോജിച്ച്‌ മോക്ഷദായകവുമായ അവസ്ഥാവിശേഷം. 


രണ്ടാം അധ്യായം 


1. അഥാഹം സം പ്രവക്ഷ്യാമി വിദ്യാം ഖേചരി 
സംജ്ഞി കാം 


യഥാ വിജ്ഞാന വാനസ്യാ ലോകേ 
സ്മി ന്നജരോ മരഃ 
2. മൃത്യു വ്യാധി ജരാഗ്ര സ്ത ദൃഷ്ട്വാ വിദ്യാ 
മിമാം മുനേ 
ബുദ്ധി ദ്ൃഡ്ധ തരാം കൃതാ ഖേചരീ 
തു സമഭ്യസേത്‌ 
3. ജരാ മൃത്യു ജരാഘ്ന യഃ ഖേ ചരീം 
വേത്തി ഭുതലേ 


ഗ്രന്ഥത ശ്ചാര്യ തശ്ചൈ തദഭ്യാസ പ്രയോഗത. 


4. തം മുനേ സര്‍വ ബാവേന ഗുരും മത്വാ 
സമാശ്രയേത്‌ 


ദൂര്‍ലഭാ ഖേചരീ വിദ്യാ തദഭ്യാസോ പി ദുര്‍ലഭഃ 


5. അഭ്യാസം മേളനം ചൈവ യുഗ 
പന്നൈവ സിദ്ധ്യതി 


അഭ്യാസ മാത നിരതാ ന വിന്ദന്തേ ഹ മേളനം. 


ഖേചരി വിദ്യ പറയാം. ഈ വിദ്യ അഭ്യസിച്ചാല്‍ വാര്‍ദ്ധ 
ക്യം മരണം ഇവയില്‍ നിന്ന്‌ മോചനം കിട്ടും. വാര്‍ദ്ധക്യ 
രോഗപീഡിതന്‍ തീര്‍ച്ചയായും ഈ വിദ്യ അഭ്യസിക്കണം. 
ഗ്രന്ഥങ്ങള്‍, അവയുടെ നല്ല വ്യാഖ്യാനങ്ങള്‍ അഭ്യാസം 
ഇവയാല്‍ ഈ വിദ്യയെപ്പറ്റി നല്ല അറിവു സമ്പാദിച്ച മഹാ 
പുരുഷനെ സര്‍വ ഭാവേന ഗുരുവായി കരുതി അയാളില്‍ 
നിന്ന്‌ ഈ വിദ്യ സമ്പാദിക്കണം. കാരണം ഈ ഖേചരീവിദ്യ 
വളരെ കഠിനമാണ്‌. അഭ്യാസവും മേളനയോഗവും ഒരേ ഘട്ട 
ത്തില്‍ വേണം അഭ്യാസം മാശ്രം പോരാ. 


6. അഭ്യാസം ലഭതേ ബ്രഹ്മന്‍ ജന്മ 
ജന്മാന്തരേ ക്വചിത്‌ 
മേളനം തത്തു ജന്മാനാം ശതാന്തേ പി 
ന ലബ്യതേ 
7. അഭ്യാസം ബഹുജന്മാന്തേ കൃത്വാ 
തദ്‌ ഭാവസാധിതം 


മേളനം ലഭതേ കശ്ചിത്‌ യോഗീ 
ജന്മാന്തരേ ക്വചിത്‌ 


P 


ത 


8. യദാ തു മേളനം യോഗീ ലഭതേ ഗുരു വ്രക്തതഃ 


തദാ തദസിദ്ധിമാപ്നോ തി യ ദുക്താ ശാസ്ത്ര 
സന്തത 


9. ഗ്രന്ഥ തശ്വാര്‍ത്ഥത ശ്ചൈവ മേളനം ലഭതേ യദാ 


തദാ ശിവത്വ മാപ്നോതി നിര്‍മുക്തോ സര്‍വ 
സംസ്യതോ 


10. ശാസ്ത്രം വിനാപി സംബോധ്യം ഗുരവോ 
പി ന ശക്നുയുഃ 


ഏതെങ്കിലുമൊരു ജന്മത്തില്‍ അഭ്യാസം കിട്ടിയെന്നു 
വരാം. എന്നാല്‍ മേളനം ജന്മ ജന്മാന്തരങ്ങള്‍ കഴിഞ്ഞാലും 
കിട്ടുകയില്ല. അനേക ജന്മങ്ങളിലെ അഭ്യാസത്താല്‍ യോഗിക്ക്‌ 
ഒരു ജന്മത്തില്‍ മേളനം സിദ്ധിച്ചേക്കാം. ശരിയായ ഗുരുവില്‍ 
നിന്ന്‌ മേളനമന്ത്രം അഭ്യസിച്ചാല്‍ ശാസ്ത്രനുകൂലമായ സിദ്ധി 
യുണ്ടാകും. സാധകന്‍ ഗ്രന്ഥങ്ങളിലെ അര്‍ത്ഥം ഗ്രഹിച്ച്‌ 
മേളനം സമ്പാദിച്ചാലും സംസാര മുക്തനാകും. ശാസ്ത്രം 
അത്യന്താപേക്ഷിതമാണ്‌. എന്തെന്നാല്‍ അതു കൂടാതെ 
ഗുരുവിനു പോലും യഥാര്‍ത്ഥ ശിക്ഷണം സാധ്യമല്ല. അതി 
നാല്‍ ശാസ്ത്ര സമ്പാദനവും അപരിത്യാജ്യമാണ്‌. 


1. യാവന്ന ലഭ്യതേ ശാസ്ത്രം താവദ്‌ ഗാം 
പര്യടേത്‌ യതി. 


യദാ സംലഭ്യതേ ശാസ്ത്രം തദാ സിദ്ധി 
കരേ സ്ഥിതാ 


12. ന ശാസ്ത്രേ ണ വിനാ സിദ്ധിര്‍ ദൃഷ്ടാ 
ചൈവ ജഗ്രത്തയേ 


തസ്മാത്‌ മേളന ഭാതാരം ശാസ്ത്ര 
ദാതാര മച്യുതം 


13. തദഭ്യാസ പ്രഭാതാരം ശിവം മത്വാ സമാശ്രയേത്‌ 


ലബ്ധാ ശാസ്ത്രമിദം മഹ്യാ മനേഷാം 
ന പ്രകാശയേത്‌ 


14. തസ്മാത്‌ സര്‍വ്രപയത്നേ ഗോപനീയം 
വിജാനതാ 


യ്രതാസ്തേ ച ഗുരുര്‍ ബ്രഹ്മന്‍ ദിവ്യയോഗ 
പ്രദായകഃ 


15. തത്ര ഗത്വാച തേനോക്ത വിദ്യാം സംഗൃഹ്യ 
ഖേചരിം 


തേനോക്തഃ സമ്യഗഭ്യാസം കുര്യാ 
ദാദാ വത്ന്ദ്രിതാഃ 


യോഗാ ശാസ്ത്ര സിദ്ധിവരെ ഭൂമിയില്‍ ചുറ്റി കറങ്ങണം. 
അതിന്‌ ശ്രമിക്കണം. യഥാര്‍ത്ഥ ശാസ്ത്രം ലഭിക്കുമ്പോള്‍ 
സിദ്ധികരഗതമാകും. മൂന്നു ലോകത്തിലും ശാസ്ത്ര സഹായം 
കൂടാതെ ആര്‍ക്കും സിദ്ധി കൈ വന്നിട്ടില്ല. അതിനാല്‍ മേളേന 
ദാതാവും ശാസ്ത്രദാതാവും അഭ്യാസം നല്‍കിയ സദ്ഗുരു 
തന്നെയെന്നു കരുതി അദ്ദേഹത്തെ ആശ്രയിക്കണം. വിദ്യ 
നേടിയാല്‍ അത്‌ അന്യരുടെ മുന്നില്‍ പ്രകടിപ്പിക്കരുത്‌. 
രഹസ്യമായി സൂക്ഷിക്കണം. എവിടെയെങ്കിലും ഈ യോഗം 


മനസ്സിലാക്കിയ ഗുരുവുണ്ടെന്നറിഞ്ഞാല്‍ ചെന്ന്‌ കണ്ട്‌ 
ച്ച്‌ വേണ്ട പോലെ പഠിക്കണം. 


16. അനയാ വിദ്യയാ യോഗീ ഖേചരീ സിദ്ധി 
ഭാക്‌ ഭവേത്‌ 


ഖേചര്യാം ഖേചരീം യുഞ്ജന്‍ ഖേചരീ 
ബീജ പൂരയാ 


17. ഖേചരാധി പതിര്‍ ഭൂത്വാ ഖേച രേഷ്ഠ 
സദാ വസേത്‌ 


ഖേചരാവസ്ഥം വഹിമം ബു മണ്ഡല ഭൂഷിതം 


18. ആഖ്യാതം ഖേചരീബിജം തേന യോഗ 
പ്രസിദ്ധൃതി 


സോമാം ശനവകം വര്‍ണ്ണം പ്രതി ലോമേന 
ചോദ്ധരേത്‌ 


19. തസ്മാത്‌ ത്ര്യൈം ശക മാഖ്യാന മക്ഷരം 
ചന്ദ്രരൂപകം 
തസ്മാദ പൃഷ്ടമം വര്‍ണ്ണം വിലോമേന 
പരം മുനേ 


20. തഥാ തത്‌ പരമം വിദ്ധി തദാദിരപിപഞ്ചമീ 


ഇന്ദോ ശ്വ ബഹു ഭിന്നേച 
കൂടോയം പരികീര്‍ത്തിത: 


യോഗിക്ക്‌ ഈ വിദ്യയാല്‍ ഖേചരി ശക്തി ലഭിക്കും. 
ഖേചകീ യോഗം ചെയ്താല്‍ സാധകന്‍ ഖേചരന്മാരാല്‍ അധീ 
ശ്വരനായി അവരുടെ കൂടോ വസിക്കും. ഖേചരത്തിന്റെ 
പ്രതീകമായ ഹകാരം ആവസ്ഥത്തിന്റെ ്രതീകമായി ഈ 
കാരം അഗ്നിയുടെ പ്രതീകമായ രകാരം ജലത്തിന്റെ പ്രതീക 
മായ മകാരം എന്നിവയുടെയെല്ലാം സംയോഗത്താല്‍ ഗ്രീം 
ഉണ്ടാകുന്നു. അതാണ്‌ ഖേചരീ ബീജമന്ത്രം. അതിന്റെ സിദ്ധി 
യാല്‍ യോഗം കൈവരും. സോമാംശം സകാരം; പ്രതിലോമ 
ഗതിയനുസരിച്ച്‌ അതിന്റെ ഒന്‍പതാമത്തെ അക്ഷരം ഭു; ചന്ദ്ര 
ന്റെ ബീജാക്ഷരം സ; അതിന്റെ എട്ടാമത്തെ അക്ഷരം 
വിലോമഗതിയില്‍ മ; വീണ്ടും അഞ്ചക്ഷരം വിപരീതമായി 


എന്ന അക്ഷരം വരുന്ന ചരൂ ബീജമായ 


എണ്ണിയാല്‍ വപ; 


സ; യും അനേക വര്‍ണ്ണമായ ക്ഷപ്പയും അന്തിമാക്ഷരങ്ങ 


ളാണ്‌. ഇങ്ങനെ ശ്രീം, രം, സം, മം, പം, സം, ക്ഷം എന്ന 
ഖേചരീ ബീജമന്ത്രം പ്രസിദ്ധമാണ്‌. 
21. ഗുരൂപ ദേശ ലഭ്യം ച സര്‍വ യോഗ പ്രസിദ്ധി ദം 
യത്തസ്ഭേഹജാ മായാ നിരുദ്ധ കരണാശ്രയാ 
22. സ്വപ്നേ പി ന ലഭേത്തസ്യ നിത്യം ദ്വാദശ 
ജപൃതഃ 
യ ഇമാം പഞ്ചലക്ഷാണി ജപേദപി സുയന്ത്രിതഃ 


23. തസ്യ ശ്രീഖേചരീ സിദ്ധിഃ സ്വയമേവ 
്രവര്‍ത്തതേ 


ന ശ്യന്തി സര്‍വ വിഘ്നാനി പ്രസീദന്തി 
ച ദേവതാഃ 


2 


ലെ ല്‍ 


24. വലീപലിതനാശ ശ്ച ഭവിഷ്യതി ന സംശയഃ 


ഏവം ലബ്ധ്വാ മഹാവിദ്യാ മഭ്യാസം 
കാരയേത്തതഃ 


25. അന്യഥാ ക്ലിശൃതേ പ്രഹ്മന്ന സിദ്ധിഃ 
ഖേചരീ പഥേ 


യദഭ്യാസ സവിധന വിദ്യാം ന ലഭേദ്യഃ 
സുധാ മയീം 


26. തതഃ സമ്മേളകാദയ ച ലബ്ധ്വാ വിദ്യാം 
സദാ ജ പേത്‌ 


നാന്യഥാ രഹിതോ ബ്രഹ്മ സാ കിഞ്ചിത്‌ 
സിദ്ധി ഭാഗ്‌ ഭവേത്‌ 


ഖേചരി മന്ത്രം സകല സിദ്ധികളും നല്‍കുന്നതാണ്‌. 
ഗുരുപദേശം കൊണ്ടേ ഇത്‌ കിട്ടുകയുള്ളു. നിയമേന നിത്യം 
ഇത്‌ പന്ത്രണ്ടു തവണ ജപിക്കുന്നവനെ മായ വ്യാപിക്കില്ല. 
വേണ്ട വിധം ഇത്‌ അഞ്ചു ലക്ഷം ജപിക്കില്ല. വേണ്ട വിധം 
ഇത്‌ അഞ്ചു ലക്ഷം ജപിക്കുന്നവന്‍ ഖചരീ വിദ്യ സ്വയമേവ 
കൈവരും സകല വിഘ്‌നവും നീങ്ങും. ദേവ പ്രസാദം 
ലഭിക്കും. ജര നീങ്ങും; സംശയമില്ല. വിദ്യ ശരിയായി അഭ്യ 
സിക്കണം. മറ്റു വിധത്തിലായാല്‍ ക്ലേശമാണ്‌ ഫലം. യഥാ 
വിധി അഭ്യാസം തുടര്‍ന്നിട്ടും സാഫല്യം കിട്ടിയില്ലെങ്കിലും 
ഗുരുക്കളുടെയും മറ്റും നിര്‍ദ്ദേശ പ്രകാരം ഇത്‌ സദാ ജപിക്ക 
ണം. യോഗ്യനായ ഒരു ശിക്ഷകനില്ലെങ്കില്‍ ഇതിന്റെ സിദ്ധി 
ഉണ്ടാവില്ല. 


27. യദിദം ലഭ്യതേ ശാസ്ത്രം തദാ വിദ്യാം 
സമാശ്രയേത്‌ 


തത സ്ത തോദിതം സിദ്ധിമാശു താം 
ലഭതേ മുനിഃ 
28. താലുമൂലം സമുത്‌ കൃഷ്യ സപ്ത 
വാസരമാത്മവിത്‌ 
സ്വ ഗുരുക്ത പ്രകാരേണ മലം സര്‍വം 
വിശോധയേത്‌ 
29. സ്നുഹീ പ്രത നിഭം ശസ്ത്രം സുതീക്ഷ്ണം 
സ്നിഗ്ധ നിര്‍മ്മലം 
സമാദായ തതസ്തേന രോമാത്രം സ മുച്ഛിനേത്‌ 
30. ഹിത്വാ സൈന്ധവ പഥ്യാഭ്യാം ചൂര്‍ണ്ണിതാഭ്യാം 
പ്രകര്‍ഷയേത്‌ 
പുനഃ സപ്ത ദിനേ പ്രാപ്തേ രോമമാത്രം 
സമുച്ഛിനേത്‌ 
31. ഏവം ക്രമേണ ഷണ്‍മാസം നിത്യോഭ്യുക്തഃ 
സമാചരേത്‌ 
ഷണ്‍ മാസാദ്‌ രസനാമുലം സിരാബദ്ധം 
പ്രണശൃതി. 
സാധകന്‍ ഈ വിദ്യയുടെ ശാസ്ത്ര സംബന്ധമായ 
ശരിയായ അറിവു ലഭിച്ചാല്‍ സിദ്ധി കിട്ടാന്‍ കാലതാമസം 


ഉണ്ടാവില്ല. ആദ്യമായി സാധകന്‍ ഏഴു ദിവസം താലു 
മൂലസ്ഥാനത്തെ ഗുരുവിന്റെ നിര്‍ദ്ദേശ്രപകാരം തേച്ച്‌ അവി 


ടത്തെ സകല മാലിന്യങ്ങളും മാറ്റണം. പിന്നീട്‌ aa 
പോലെ നല്ല മൂര്‍ച്ചയുള്ള ശുദ്ധമായ കത്തികൊണ്ടോ മറ്റോ 
താലുമൂലത്തെ ഒരു തലമുടിക്കു തുല്യം മുറിക്കുകയോ 
ഗുരുവിനെക്കൊണ്ട്‌ മുറിപ്പിക്കുകയോ ചെയ്യണം. മുറിച്ച 
സ്ഥാനത്തിനു മുകളില്‍ ഇന്തുപ്പുപൊടി പുരട്ടണം. ഏഴു 
ദിവസം കഴിഞ്ഞ്‌ വീണ്ടും മുമ്പിലത്തെപ്പോലെ തലമുടിക്കു 
തുല്യം മുറിക്കണം. ഈ ക്രമത്തില്‍ നിരന്തരം പ്രയത്നിച്ചാല്‍ 
നാക്കിനും അണ്ണാക്കിനും നടുക്കുള്ള ബന്ധനം വിടും. 


32. അഥ വാ ഗിശ്വീരീധാമശിരോ വസ്ത്രേണ 
വേഷ്ടയേത്‌ 


ശനൈരുത്‌ കര്‍ഷയേ ദ്യോഗീ കാല 
വേലാവിധാന വിത്‌ 


33. പുനഃ ഷണ്‍ മാസമാത്രേണ നിത്യം 
സംഘര്‍ഷാന്മുനേ 


ശ്രുമധ്യാ വധി ചാപ്യേതി തിര്യക്കണ ബിലാവധിഃ 
34. അഥശ്ച ചിബുകം മുലം പ്രയാതി ക്രമചാരിതാ 


പുനഃ സംവത്സരാണാം തു തൃതീയാ ദേവ 
ലീലയാ 


35. കേശാന്തമൂര്‍ധ്വം ക്രമതി തിര്യക്‌ 
ശാഖാവധിര്‍ മുനേ 


അധസ്താത്‌ കണ്ഠകൂപാന്തം പുനര്‍ വര്‍ഷ 
ര്രയേണതു 


36. ബ്രഹ്മ ര്രന്ധം സമാവൃത്യ തിഷ്ഠേ ദേവ 
ന സംശയഃ 


തിര്യക്‌ ചൂലിതലം യാതി അധഃ കണ്ഠബിലാ 
വധിഃ 


37. ശനൈര്‍ ശനൈര്‍മസ്ത കാച്ച മഹാ 
വ്രജ കപാടഭിത്‌ 


പൂര്‍വം ബീജയുതം വിദ്യാ വ്യാഖ്യാതാ 
യാ ത്ര ദൂര്‍ലഭാ 


38. തസ്യാഃ ഷഡാംഗം കൂര്‍വീത തയാഷട്‌ 
സ്വരഭിന്നയാ 


കുര്യാദേവം കരന്യാസം സര്‍വസിദ്ധ്യാ 
ദി ഹേതവേ 


39. ശനൈരേവം പ്രകര്‍ത്തവ്യ മഭ്യാസി യഗപന്നാഹി 


യുഗപത്‌ വര്‍ത്തതേ യസ്യ ശരീരം 
വിലയം പ്രജേത്‌ 
40. തസ്മാത്‌ ശനൈഃ ശനൈ കാര്യ മഭ്യാസം 
മു പുഗവ 
യദാ ചബാഹ്യ മാര്‍ഗ്ഗേണ ജിഹ്വാ ബ്രഹ്മബിലം 
്വജേത്‌ 


41. തദാ ബ്രഹ്മാര്‍ഗജ ്രഹ്മന്‍ ദുര്‍ഭേദ്യം 
ത്രി ദ ശൈരപി. 
അംഗുല്യഗ്രേണ സംഘൃഷ്യ ജിഹ്വാമാത്രം 
നിവേശയേത്‌ 


P 


1 


പിന്നീട്‌ നാക്കിന്റെ അറ്റം തുണികൊണ്ട്‌ ചുറ്റി സാവ 
ധാനം ദോഹനം ചെയ്യണം. അതായത്‌ വെളിയിലേയ്ക്ക്‌ വലി 
ക്കണം. ഇങ്ങനെ ആറുമാസം അഭ്യസിച്ചാല്‍ നാക്ക്‌ വളര്‍ന്ന്‌ 
ര്രൂമധ്യം വരെ എത്തുകയും പാര്‍ശ്വഭാഗങ്ങളില്‍ ചെവിവരെ 
എത്തുകയും ചെയ്യുന്നു. വെളിയില്‍ താടിവരെ എത്തും. 
ഇങ്ങനെ നിരന്തരാഭ്യാസത്താല്‍ മൂന്നാം കൊല്ലം നാക്ക്‌ 
തലമുടിവരെയും പാര്‍ശ്വത്തില്‍ തോള്‍വരെയും എത്തുന്നു. 
താഴെ കണ്ഠ കൂപം വരെയും പിന്നീട്‌ മൂന്നു വര്‍ഷത്തെ 
അഭ്യാസം കൊണ്ട്‌ ബ്രഹ്മരന്രം വരെയും എത്തി. അതിനെ 
ആവരണം ചെയ്യുന്നു. അതില്‍ സംശയിക്കാനില്ല. പിന്നെ 
അത്‌ കഴുത്തിന്‌ പുറകു വരെയും താഴെ കണ്ഠാന്ത്യം 
വരെയും എത്തും. ഇങ്ങനെ ക്രമേണ നാക്ക്‌ ബ്രഹ്മ ര്രന്ധത്തെ 
ഭേദിക്കുന്നു. ഈ സമസ്ത ബീജാക്ഷര വിദ്യ വിധിപോലെ 
അഭ്യസിക്കുക വളരെ പ്രയാസമാണ്‌. മുകളില്‍ കൊടുത്ത 
ആറു ബീജാക്ഷരങ്ങള്‍ കൊണ്ട്‌ ഷഡം ഗന്യാസവം കരന്യാ 
സവും ചെയ്യണം. അതൊടെ സമ്പൂര്‍ണ്ണ സിദ്ധി വരും. ശ്രദ്ധ 
യോടെ ചെയ്യേണ്ടതാണ്‌. അശ്രദ്ധയോടെ ചെയ്താല്‍ ഹാനി 
യാണ്‌ ഫലം. ഈ അഭ്യാസത്തില്‍ ഒട്ടും ധൃതി കാട്ടരുത്‌. 
ബാഹ്യമാര്‍ഗ്ഗത്തില്‍ കൂടി നാക്ക്‌ ര്രഹ്മബിലത്തില്‍ പ്രവേ 
ശിക്കാന്‍ തുടങ്ങുമ്പോള്‍ അതിനെ വിരല്‍ കൊണ്ട്‌ പിടിച്ച്‌ 
അതിന്റെ ഉള്ളിലാക്കാം. 


42. ഏവം വര്‍ഷത്രയം കൃത്വാ ബ്രഹ്മദ്വാരം 
പ്രവിശൃതി 


ബ്രഹ്മ ദ്വാരേ പ്രവിഷ്ടേ തു സമ്യക്‌ 
മഥനമാചരേത്‌ 


43. മഥനേന വിനാ കേചിത്‌ സാധയന്തി വിപശ്ചിതഃ 
ഖേചരീ മന്ത്ര സിദ്ധസ്യ സിദ്ധ്യതേ മഥനം വിനാ 


44. ജപം ച മഥനം ചൈവ കൃത്വാ ശീ്ഘം ഫലം 
ഭവേത്‌ 


സ്വര്‍ണ്ണ ജാം രാപ്യ ജാം വാപി ലോഹജാം 


45. നിയോജ്യ നാസീകാര്രന്ധം ദുഗ്ധ 
സിക്തേന തന്തുനാ 
പ്രാണാന്‍ നിരുധ്യ ഹൃദയേ സുഖമാ 
സൌഈമാത്മനഃ 
46. ശനൈഃ സുമഥനാം കുര്യാത്‌ ശ്രൂമധ്യേന്യസ്യ 
ചക്ഷുഷി 
ഷണ്‍ മാസമഥനാ വസ്ത്രാ ഭാവേനൈവ 
പ്രജായതേ 
47. യഥാ സുഷുപ്തിര്‍ ബാലാനാം 
യഥാഭാവസ്തഥാ ഭവേത്‌ 
ന സദാമഥനം ശസ്തം മാസേ മാസേ 


സമാചരേത്‌ 


48. സദാ രസനയാ യോഗീ മാര്‍ഗ്ഗം 
ന പരിസം(കമേത്‌ 


ഏവം ദ്വാദശ വര്‍ഷാന്തേ സംസിദ്ധിര്‍ ഭവതി 
ധ്രുവം 


49. ശരീരേ സകലം വിശ്വം പശൃത്യാ ത്മാ വിഭേദ } 


്രഹ്മാണ്ഡോ യം മഹാമാര്‍ഗ്ഗേ രാജദന്തോര്‍ ധ്വ 
കുണ്ഡലീ. ഇതി. 


ഈ വിധത്തില്‍ മൂന്നു കൊല്ലം ചെയ്താല്‍ നാക്ക്‌ 
ബ്രഹ്മരബിലത്തില്‍ എത്തും അതോടെ വിധിപൂര്‍വ്വം അതിന്റെ 
മഥനം ആരംഭിക്കണം. ചിലര്‍ മഥനം കൂടാതെ മേഖരിീ വിദ്യ 
ചെയ്യുന്നു. ഖേചരീ മന്ത്ര സിദ്ധി കൈവന്നിട്ടുള്ളവര്‍ക്ക്‌ ഇങ്ങ 
നെ ചെയ്യാം. ജപര മഥനം രണ്ടും ചെയ്താല്‍ ഫലം വേഗം 
കിട്ടും. മന്ഥനത്തിന്‌ സ്വര്‍ണ്ണത്തിന്റെയോ വെള്ളിയുടെയോ 
ഇരുമ്പിന്റെയോ കമ്പി അഗ്രഭാഗത്ത്‌ പാലുകൊണ്ടു നനച്ച 
നൂല്‍ കെട്ടി അതിനെ മൂക്കിനുള്ളില്‍ ഇടണം. പിന്നെ 
പ്രാണനെ ഹൃദയത്തില്‍ നിരോധിച്ച്‌ സുഖാസനത്തില്‍ 
കണ്ണുകള്‍ പുരികത്തില്‍ സ്ഥാപിച്ച്‌ സാവധാനം മഥനം ചെ 
യ്യൂണം. ആറു മാസം ഇങ്ങനെ മഥനം ചെയ്താല്‍ ഫലം കണ്ടു 
തുടങ്ങും. അപ്പോള്‍ അതിന്റെ അവസ്ഥ ഉറങ്ങുന്ന മട്ടാകും. 
മന്ഥനം നിതൃവും വേണ്ട. മാസത്തില്‍ ഒരു തവണ മതി. 
അങ്ങനെ നാക്ക്‌ കൂടെക്കൂടെ ്രഹ്മ ര്രന്ധത്തില്‍ പ്രവേശി 
ക്കുകയും അരുത്‌. പന്ത്രണ്ട്‌ കൊല്ലത്തെ അഭ്യാസത്താല്‍ 
സിദ്ധി കൈവരും. അതോടെ യോഗി സകല വിശ്വവും തന്റെ 
ഉള്ളില്‍ കണ്ടു തുടങ്ങും. കാരണം, നാക്ക്‌ ്രഹ്മ രന്ധ്രം 
വരെ പോകുന്ന മാര്‍ഗ്ഗത്തിലാണ്‌ ബ്രഹ്മാണ്ഡം സ്ഥിതി 
ചെയ്യുന്നതെന്ന്‌ പറയപ്പെടുന്നു. 


മൂന്നാം അധ്യായം 


1. മേളനമനു ഹ്രീം ഭം സം പം ഫം സംക്ഷം 
പദ്മജ ഉപാച 


അമാവാസ്യാ ച പ്രതിപദ്‌ പൌര്‍ണ്ണ മാസീ 


ച ശങ്കര അസ്യാകാ വര്‍ണ്യതേ സംജ്ഞാ 
ഏതദാഖ്യാ ഹി തത്വതഃ 


2. പ്രതിപദ്ദിനതോ കാലേ അമാ വാസ്യ 
തഥൈവച 


പൌര്‍ണ മാസ്യാം സ്ഥിരീകുര്യാദ്‌ സ ച 
പന്ഥാ ഹി നാന്യഥാ 


കാമേന വിഷയാ കാംക്ഷീ വിഷയാത്‌ 
കാമമോഹിതാഃ 


ദ്വാവേവ സംത്യജേന്നിത്യം നിരഞ്ജന 
മുപാശ്രയേത്‌ 


അപരം സംത്യജേത്‌ സര്‍വം യദീച്ഛോ 
ദാത്മനോ ഹിതം 


ശക്തി മധ്യേ മനഃ കൃത്വാ മനഃ ശക്തേശ്ച മധ്യഗഃ 
5. മനസാ മന ആലോക്യ തത്ത്യ ജേത്‌ പരമം പദം 
മന ഏവ ഹി ബിന്ദു ശ്ച ഉല്പത്തി സ്ഥിതി 


കാരണം. 


ഗ്രീം, ഭം, സം, പം, ഥം, ക്ഷം, സം, എന്നതാണ്‌ മേളന 
മന്ത്രം. (ബഹ്മാവ്‌ പറഞ്ഞു. ഹേ ശങ്കര, അമാവാസ്യ, 


ര 


പ്രതിപദം പൌര്‍ണ്ണമാസി, എന്നിവയുടെ മുലാര്‍ത്ഥം എന്താ 


ണ്‌? പ്രതിപദം സൂര്യന്റെയും ആശയം പ്രകടമാക്കുന്നു. അമാ 


വാസ്യ സുര്യചന്ദ്രന്മാരുടെ അഭാവം സൂചിപ്പിക്കുന്നു. മനു 
ഷ്യന്‍ കാമാസക്തനും വിഷയാലല്‍്പര്യത്തില്‍ ആഗ്രഹങ്ങള്‍ 
വര്‍ദ്ധിക്കുന്നു. അതിനാല്‍ ശുദ്ധമായ പരമാത്മ സംപ്രാപ്തി 
ക്ക്‌ വിഷയത്തെയും കാമനയെയും ഉപേക്ഷിച്ച്‌ ആത്മധ്യാന 
നിരതനായിരിക്കണം. ഹിതേച്ശ്ചു മറ്റു മിഥ്യാവിഷയങ്ങളും 
കൈ വെടിയണം. ധ്യാനത്തില്‍ മനസ്സുറപ്പിക്കണം. മനസ്സു 
കൊണ്ട്‌ മനസ്സിനെ കണ്ടും അറിഞ്ഞു. അതിനെ തൃജിക്കു 
ന്നതാണ്‌ പരമപദം. ഉല്പത്തി സ്ഥിതികളുടെ പ്രധാന ബിന്ദു 


മനസ്സു തന്നെ. 
സ 


6. മനസോല്പര്യതേ ബിന്ദുര്‍ യഥാക്ഷീരം 
ഘൃതാത്മകം 


ന ച ബന്ധന മധ്യസ്ഥം തദ്വൈ കാരണമാനസം 


7. ചന്ദ്രാര്‍ക്ക മധ്യമാ ശക്തി യത്രസ്ഥാ തത്ര 
ബന്ധനാ 


ജ്ഞാത്വാ സുഷുമ്നാം തദ്ഭേദം കൃത്വാ 
വായും ച ധൃഗം 


8. സ്ഥിത്വാ സ ബൈന്ദവസ്ഥാനേ ഘാണ രന്ത്രേ 
നിരാധയേത്‌ 


വായും ബിന്ദും സമാഖ്യാതം സത്വം 
്രകൃതമേവചച 


9. ഷട്‌ ചക്രാണി പരിജ്ഞാത്വാ പ്രവിശേത്‌ 
സുഖമണണ്‍്ഡലം 


മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം 
തൃതീയകം 


10. അനാഹതം വിശുദ്ധിം ച ആജ്ഞാ ചര്രം 
ച ഷഷ്ഠകം 


ആധാരം ഗുദമിത്യുക്തം സ്വാധിഷ്ഠാനം 
തു ലൈംഗികം 


11. മണിപൂരം നാഭിദേശം ഹൃദയസ്ഥമനാഹതം 


വിശുദ്ധിഃ കണ്ഠമൂലേ ച ആജ്ഞാ ച്രകം ച 
മസ്തകം 


നെയ്യ്‌ പാലില്‍ നിന്നുണ്ടാകുന്നപോലെ ഈ ബിന്ദു 
മനസ്സില്‍ നിന്നുണ്ടാകുന്നു. ആ ബിന്ദുവില്‍ യാതൊരു 
ബന്ധനവുമില്ല. എന്തെങ്കിലും ബന്ധനമുണ്ടെങ്കില്‍ അത്‌ 
മനസ്സിന്റെതാണ്‌. സൂര്യ ചന്ദ്രന്മാരുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന 
ശക്തിതന്നെ ബന്ധനമാകുന്നു. അതിനാല്‍ ഈ രണ്ടിന്റെയും 
മധ്യേയുള്ള സുഷുമ്നയെപ്പറ്റി ജ്ഞാനം നേടിയതിനുശേഷം 
അതിനുള്ളില്‍ പ്രാണനെ ചലിപ്പിക്കണം. പ്രാണനെ ഈ 
ബിന്ദു സ്ഥലത്ത്‌ സ്ഥിരീകരിച്ച്‌ നാസികയില്‍ കൂടിയുള്ള 
വായു നിരോധിക്കണം. ഇതു തന്നെയാണ്‌ പ്രാണ വായുവും 
ബിന്ദുവും സത്യവും പ്രകൃതിയും എന്ന്‌ അറിയപ്പെടുന്നത്‌. 
അതോടൊപ്പം സുഖാവസ്ഥ കൈവരാന്‍ ഷട്‌ ച്രകങ്ങ 
ളെപ്പറ്റിയുള്ള അറിവ്‌ നേടണം. ചക്രങ്ങള്‍ താഴെ കൊടുക്കുന്ന 
വയാണ്‌- മൂലാധാരം, സ്വാധിഷ്ഠാനം, മണി പൂരകം, 


അനാഹതം, വിശുദ്ധി, ആജ്ഞ മുലാധാരത്തിന്റെ സ്ഥാന 
ഗുദമാണ്‌. അതിനു മുകളില്‍ ലിംഗത്തിനു സമീപമാണ്‌. 
സ്വാധിഷ്ഠാനത്തിന്റെ സ്ഥാനം. മണിപൂരകം നാഭിയിലും 
അനാഹതം ഹൃദയത്തിലും വിശുദ്ധി കണ്ഠത്തിലും 
ആജ്ഞാചക്രം മസ്തകത്തിലും സ്ഥിതിചെയ്യുന്നു. 


12. ഷട്‌ ച്രകാണി പരിജ്ഞാ ത്വാ പ്രവിശേത്‌ 
സുഖമണ ഡലേ 
ഗ്രവിശേത്‌ വായുമാകര്‍ഷ്യ തഥൈവോര്‍ധ്വം 
നിയോജയേത്‌ 


13. ഏവം സമഭ്യസേത്‌ വായും സ ബ്രഹ്മാണ്ഡ 
മയോഭവേത്‌ 


വായു ബന്ധും തഥാ ച്രകം ചിത്തം ചൈവ 
സമഭ്യസേത്‌ 


വായു ബന്ദും തഥാ ചക്രം ചിത്തം ചൈവ 
സമഭ്യസേത്‌ 


14. സമാധി ചേകേന സമം അമൃതം യാന്തി 
യോഗിനഃ 


യഥാ ഗ്നിര്‍ ദാരു മധ്യസ്ഥോ നോത്തി 
ഷ്ഠേന്മഥനം വിനാ 


15. വിനാ ചാഭ്യാസ യോഗേന ജ്ഞാന 
ദീപസ്തഥാ ന ഹി 


ഷടമധ്യഗതോ ദീപോ ബാഹ്യേ നൈവ 
പ്രകാശതേ 


16. ഭിന്നേ തസ്മിന്‍ ഘടേചൈവ ദീപ ജ്വാലാ 
ച ഭാസതേ 


സ്വയായം ഘടമിത്യുക്തം ത ഥാ ദീപോ 
ഹി തത്‌ പദം 


17. ഗുരുവാക്യ സമാഭിന്നേ ബ്രഹ്മ ജ്ഞാനം 
സ്ഫുടി ഭവേത്‌ 
കര്‍ണ്ണധാരം ഗുരും പ്രാപ്യ കൃത്വാ സൂക്ഷ്മം 
തരന്തി ച 


എല്ലാ ച്രകങ്ങളെയും പറ്റിയുള്ള ജ്ഞാനം ലഭിച്ചതി 
നുശേഷം സുമണ്ഡലമാകുന്ന സഹ്രസ ദളകമലത്തില്‍ 
പ്രവേശിച്ച്‌ പ്രാണനെ മുകളിലേയ്ക്കാകര്‍ഷിച്ചുകൊണ്ട്‌ 
സ്ഥിതി ചെയ്യണം. അങ്ങനെ പ്രാണാഭ്യാസം ചെയ്താല്‍ 
ബ്രഹ്മാണ്ഡ സ്ഥിതമായ പ്രാണ വായു ബിന്ദു ചക്രം ചിത്തം 
എന്നിവ വേണ്ടപോലെ അഭ്യസിച്ച്‌ യോഗിമാര്‍ ഐക്യമാ 
കുന്ന സമാധിവരെ എത്തിച്ചേരുന്നു. മരത്തിനകത്ത്‌ തീയു 
ണ്ടെങ്കിലും പരസ്പരം ഉരയ്ക്കാതെ അത്‌ പുറത്തു വരില്ല. 
അതുപോലെ നിരന്തരാഭ്യാസം കൂടാതെ വിദ്യാദീപം പ്രകാ 
ശിക്കില്ല. കുടത്തിനുള്ളിലെ വിളക്കിന്‌ കുടം പൊട്ടിച്ചാലേ 
പുറമെ പ്രകാശം പരത്താന്‍ കഴിയൂ. അതുപോലെ ശരീര 
മാകുന്ന കുടത്തിനുള്ളില്‍ വെച്ചിട്ടുള്ള ്രഹ്മമെന്ന ദീപത്തി 
ന്റെ പ്രകാശം ഗുരുപദേശത്താല്‍ ഈ കുടം ഭേദിക്കാതെ 
വെളിയില്‍ വരില്ല. കരകാണാത്ത ഈ സമുദ്രം അക്കരെ കട 


P 


N 


ക്കാനുള്ള ഉപയാത്തിന്‌ ഗുരുവാകുന്ന കപ്പിത്താനെ ആശ്രയി 


ക്കണം. 


18. അഭ്യാസ വാസനാ ശക്ത്യാ തരന്തി ഭവസാഗരം 
പരായാ മങ്കുരീ ഭൂയ പശ്യന്ത്യാം ദ്വിദളീകൃതം 


19. മധ്യമായാം മുകുളിതാ വൈഖര്യം 
വികസികൃതാ 


പൂര്‍വം യഥോദിതാ യാ വാക്‌ വിലോമേ 
നാസ്തി ഗാ ഭവേത്‌ 


20. തസ്യാവാചഃ പരോ ദേവഃ കൂടസ്ഥോ വാക്‌ 
്രബോധകഃ 


സോ ഹമസ്പീതി നിശ്ചിത്യ യഃ സദാ 
വര്‍ത്തതോ പുമാന്‍. 


21. ശബ്ദൈരുച്ചാവ ചൈര്‍ നീ ചൈഃ ഭാഷീ 
തോ പിന ലിപ്യതേ 


പിശ്വ ശ്വ തൈജസ ശ്ലൈവ പ്രാജ്ഞ ശ്ചേതി 
തേത്രയദുഃ 
22. വിരാട്‌ ഹിരണ്യ ഗര്‍ഭ ശ്ച ഈശ്വര ശ്ചേതി 
തേ ത്രയാഃ 


ബ്രഹ്മാണ്ഡോ ചൈവ പിണ്ഡാണ്ഡം 
ലോകാഃ ഭൂരാദയഃ ക്രമാത്‌ 


23. സ്വസ്വേപാധി ലയാ ദേവ ലീയന്തേ 
ഗ്രതൃഗാത്മനി 


അണ്ഡം ജ്ഞാനാഗ്നിനാ തപ്തം ലീയതേ 
കാരണൈഃ സഹ 


അഭ്യാസം, വാസന ഇവയുടെ ശക്തികൊണ്ടാണ്‌ അവര്‍ 
സംസാരസാഗരം അക്കര കടന്നത്‌. വാണി പരയില്‍ അങ്കുരി 
ക്കുന്നു. പശ്യന്തിയില്‍ അതിന്‌ രണ്ടു ഭാഗമുണ്ട്‌. മധ്യമയില്‍ 
പുഷ്പിക്കുന്നു. വൈഖരിയില്‍ വികാസം പ്രാപിക്കുന്നു. ഈ 
വിധിയനുസരിച്ച്‌ വാണി ആവിര്‍ഭവിക്കുന്നതുപോലെ വിലോ 
മമനുസരിച്ച്‌ അസ്തമിക്കുന്നു. വാഗ്ബോധം ഉണ്ടാക്കുന്ന 
വന്‍ അല്ലെങ്കില്‍ പരമമായ ദേവന്‍ ഞാന്‍ തന്നെ എന്ന്‌ 
നിശ്ചയിച്ച്‌ പെരുമാറുന്ന വ്യക്തിയോട്‌ ആരെങ്കിലും ഉച്ച സ്വര 
ത്തിലോ നീചസ്വരത്തിലോ എന്തു പറഞ്ഞാലും അവന്‍ 
അതില്‍ ലിപ്തനാകില്ല. വിശ്വം തൈജസം പ്രാജ്ഞം എന്നീ 
മൂന്നു പിണ്ഡങ്ങളും വിരട്‌ ഹിരണ്യ ഗര്‍ഭന്‍ ഈശ്വരന്‍ എന്നീ 
മൂന്നു ര്രഹ്മാണ്ഡങ്ങളും ഭൂഃ ഭുവഃ സ്വഃ എന്നി മൂന്നു 
ലോകങ്ങളും വിലയം പ്രാപിക്കുന്നു. ജഞാനാഗ്നി സന്തപ്ത 
മായാല്‍ ബ്രഹ്മാണ്ഡവും അതിന്റെ മുഖ രൂപത്തില്‍ വിലയം 
പ്രാപിക്കുന്നു. 


24. പരമാത്മനി ലീനം തത്‌ പരം (്രഫൈവ 
ജായതേ 


തതഃ സ്തിമിത ഗംഭീരം ന തേജോ 
ന തമസസ്തതഃ 


25. അനാഖ്യമന ഭിവ്യക്തം സത്‌ കിഞ്ചിദവ ശിഷ്യതേ 


ധ്യാത്വാ മധ്യസ്ഥമാത്‌ മാനം കലശാന്തം ദീപവത്‌ 


K 


26. അംഗുഷ്ഠ മാര്രമാത്മാനം അധൂമ 
ജ്യോതി രൂപകം 


പ്രകാശയന്ത മന്തസ്ഥം ധ്യായേത്‌ കൂടസ്ത 
വ്യയം 


27. വിജ്ഞാനാത്മാ തഥാ ദേഹേ ജാഗ്രത്‌ 
സ്വപ്ന സുഷുപ്തിതഃ 
മായയാ മോഹിതഃ പശ്ചാത്ത്‌ 
ബഹുജന്മാന്തരേ പുനഃ 


28. സത്‌ കര്‍മ്മ പരിപാ കാത്തു സ്വ വികാശം 
ചികീര്‍ഷതി 


കോ ഹം കഥമയം ദോഷഃ സംസാരാഖ്യ 
ഉപാഗതഃ 


29. ജാഗ്രേത്‌ സ്വപ്നേ വ്യവഹരന്‍ സുഷുപ്തൌ 
ക്വ ഗതിര്‍മമ 


ഇതി ചിന്താപരോ ഭൂത്വാ സ്വഭാസാ ച വിശേഷതഃ 


30. അജ്ഞാനാത്തു ചിദാഭാസോ ബഹിസ്താപേന 
താപിതഃ 


ദഗ്ധം ഭവത്യേവ തദാ ശൂല പിണ്ഡ വാഗ്നിനാ 


അവന്‍ പരമാത്മാവില്‍ ലയിക്കുന്നതിനാല്‍ ്രഹ്മ 
രൂപമായിത്തീരുന്നു. അപ്പോള്‍ പ്രകാശമെന്നോ അന്ധകാര 
മെന്നോ പറയാന്‍ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഗംഭീര 
രൂപമാകുന്നു. കേവലം സത്‌ സ്വരൂപമായ ഒരു അവ്യക്ത 
തത്വം മാത്രമേ അവശേഷിക്കൂ. ഘടദീപ ജ്യോതിസ്സു പോലെ 
ഒരു നിര്‍ധൂമ ജ്യോതിസ്സ്‌ അന്തഃകരണത്തില്‍ പ്രകാശിച്ചു 
കൊണ്ടിരിക്കുന്ന ഈ സ്വരൂപത്തില്‍ തന്നെ കൂടസ്ഥനായ 
ആ അവ്യയ രൂപത്തെ ധ്യാനിക്കണം. ആത്മാവ്‌ അതിന്റെ 
മൂലരൂപത്തില്‍ വിജ്ഞാനമയമാണ്‌. എന്നാല്‍ ദേഹത്തില്‍ 
വരുമ്പോള്‍ അത്‌ മായാവശനായി ജാഗ്രത്‌ സ്വപ്ന സുഷു 
പ്ത്യവസ്ഥകള്‍ പ്രാപിച്ച്‌ വിമോഹിതനാകുന്നു. എത്രയോ 
ജന്മങ്ങള്‍ക്കു ശേഷം ശുഭ കര്‍മ്മങ്ങള്‍ ഉദയം ചെയ്യുമ്പോള്‍ 
അതിനുള്ളില്‍ താന്‍ ആരാണെന്നും എന്നു മറ്റും അറിയാന്‍ 
ആഗ്രഹം ജനിക്കുന്നു. ജാഗ്രത്‌ സ്വപ്നാവസ്ഥകളില്‍ ഞാന്‍ 
എന്നെത്തന്നെ കര്‍ത്താവെന്നു വിചാരിച്ച്‌ പെരുമാറുന്നു 
എന്നാല്‍ സുഷുപ്തിയില്‍ എന്റെ അവസ്ഥ എന്തായിരിക്കും? 
ഇങ്ങനെ ചിന്തിച്ച്‌ തന്റെ ആഭാസ സ്വരൂപം ചിന്താ വിഷയമാ 
ക്കുന്ന അഗ്നിയില്‍ പഞ്ഞിക്കെട്ട്‌ എരിഞ്ഞടങ്ങുന്നതുപോലെ 
ചിദാഭാസവും അജ്ഞാനത്തില്‍ പെട്ട്‌ നഷ്ടമാകുന്നു. 


31. ദഹരസ്ഥഃ ്രത്യഗാത്മാ നഷ്ടേ ജ്ഞാനേ 


തതഃ പരം 


മിതതോ വ്യാപ്യ വിജ്ഞാനം ദഹത്യേവ 
ക്ഷണേന തു 


3. മനോമയ ജ്ഞാനമയാല്‍ സ മൃഗ ദഗ്ധ്വാ 
ക്രമേണ തു 


ഘടസ്ഥ ദീപവത്‌ ശശ്വ ദന്ത രേവ പ്രകാശതേ 


ക 


ര 


33. ധ്യായന്നാസ്തേ മുനി ശ്ചൈവവാസുപ്തേ 
രാമൃതേ സ്തു യഃ 
ജീവന്മുക്തഃ സ വിജേഞയഃ സ ധന്യഃ 
കൃതകൃത്യവാന്‍ 
34. ജീവന്മുക്ത പദം തൃക്ത്വാ സ്വദേഹേ 
കാലസാത്‌ കൃതേ 
വിശത്യ ദേവ മുക്തത്വം പാവനോ സ്പന്ദതാ മിവ 
35. അശബ്ദ മസ്പര്‍ശ മരൂപ മവ്യയം 
തഥ രസം നിത്യമഗന്ധവച്ച യത്‌ 
അനാദ്യ നന്തം മഹന്തഃ പരം ്രുവം 
തദേവ ശിഷ്യത്യ മലം നിരാമയം 


ഇത്യുപനിഷത്‌. 


ഇങ്ങനെ സാംസാരിക ജ്ഞാനം കൈവിട്ടതിനു ശേഷം 


പ്രതൃഗാത്മാവ്‌ വിശാലത പൂണ്ട്‌ വിജ്ഞാനത്തെയും se 
ടുന്നു. ഇങ്ങനെ മനോമയവും വിജ്ഞാനമയവും പൂര്‍ണ്ണമാ 
യും യോജിച്ചു കഴിഞ്ഞാല്‍ ശാശ്വത പ്രകാശം പോലെ 
ആത്മാവുതന്നെ ഉള്ളില്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇങ്ങ 
നെയുള്ള ആത്മാവിനെ നിത്യം ധ്യാനിക്കുകയും ധ്യാനം 
തുടരുകയും ചെയ്യുന്ന ആത്മജ്ഞാനി ജീവന്‍ മുക്തനാണ്‌; 
അവന്‍ ധന്യനും കൃതകൃത്യനുമാണ്‌. അവന്റെ അന്തിമ 
സമയം വരുമ്പോള്‍ അവന്‍ ജീവന്മുക്തിയില്‍ നിന്നും 
വിദേഹമുക്ത പദം പ്രാപിക്കുന്നു. വായുവിന്റെ ചലനം നിന്നു 
പോകുന്നതു പോലെയായിരിക്കും അവന്റെ അന്ത്യം. 
ശബ്ദസ്പര്‍ശ രൂപരസ ഗന്ധ രഹിതമയി, പഞ്ചഭൂതങ്ങള്‍ക്കും 
അതീതമായി, നിത്യനും അവ്യയനും ആത്യന്തരഹിതനും 
മഹാനും ശാശ്വതനും ശുദ്ധനും അവികാരിയുമായ ബ്രഹ്മം 
മാത്രമേ ഒടുവില്‍ നിലനില്‍ക്കുന്നുള്ളു. 


യോഗകുണണ്‍ഡല്യപുനിഷത്ത്‌ സമാപിച്ചു. 


EP 


 യോശചഷചമൃഖാമണ്ട]്‌ ഉപണ്ഘത്ത് ൦ 


ശാന്തിപാഠം 


ആപായന്തു മമാംഗാനി വാക്രപാണശ്ചക്ഷുഃ 
ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി. സര്‍വം 
ബ്രന്മോപനിഷദം മാഹം ബ്രന്മമിരാകുര്യം. മാ മാ 
ബ്രന്മ നിരാകരോത്‌ അനിരാകരണം മേസ്തു. തദാത്മ 
നി നിരതേയ ഉപനിഷത്‌ സ്വധര്‍മ്മാസ്തേ മയിസന്തു. 
തേ മയി സന്തു. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


എന്റെ അംഗങ്ങള്‍ പരിപുഷ്ടി പ്രാപിക്കുമാറാകട്ടെ. 
വാണി പ്രാണന്‍ ചക്ഷുസ്സു, ശ്രോത്രം, ബലം എന്നിവയും 
സര്‍പ്വേന്ദ്രിയങ്ങളും വൃദ്ധിയെ പ്രാപിക്കട്ടെ. ഉപനിഷത്തുക്കള്‍ 
ബ്രന്മസ്വരുപങ്ങളാണ്‌. ഞാന്‍ ബ്രന്മത്തെ നിരാകരിക്കാതി 
രിക്കട്ടെ. ഉപനിഷത്തില്‍ തത്പരനായ എനിക്ക്‌ ഉപനിഷത്‌ 
കര്‍മ്മങ്ങള്‍ കൈവരട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


11 യോഗചുഡാമണിം വക്ഷേയേയോഗിനാം 
ഹിതകാമ്യയാ കൈവല്യ സിദ്ധിദം ഗൂഡം 
സേവിതം യോഗവിത്തമൈഃ 


2. ആസനം പ്രാണസംരോധഃ പ്രത്യാഹാര 
ശ്വധാരണാ 1 


ധ്യാനം സമാധിരേതാനി യാഗാംഗാനി 
ഭവന്തി ഷട്‌ 


3. ഏകം സിദ്ധാസനം പ്രോക്തം ദ്വിതീയം 
കമലാസനം 1 


ഷട്‌ ച്രകം ഷോഡശാധാരം ത്രിലക്ഷ്യം 
വ്യോമ പഞ്ചകം 


4. സ്വദേഹേ യോ ന ജനാതി തസ്യ സിദ്ധിഃ 
കഥം ഭവേത്‌ 


ചതുര്‍ദലം സ്യാദാധാരം സ്വാധിഷ്ഠാനം 
ച ഷഡ്ദലം 


5 നാഭ ദശദഭളം പത്മം ഹൃദയേ ദ്വാദശാരകം I 


ഷോഡശാരം വിശുദ്ധാഖ്യം ശ്രുമധ്യേ 
ദ്വിദളം തഥാ 


യോഗികള്‍ക്ക്‌ ഹിതം നല്‍കണമെന്ന ഉദേശത്താല്‍ ഞാന്‍ 
യോഗചൂഡാമണിയെപ്പറ്റി പറയുന്നു. ഇത്‌ കൈവല്യ പ്രദ 
വും സിദ്ധിപ്രദവും യോഗവിദ്വാന്മാരാല്‍ മാനിക്കപ്പെടുന്നതു 
മാണ്‌. യോഗത്തിന്‌ ആറ്‌ അംഗങ്ങളുണ്ട്‌. ആസനം, പ്രാണായാ 
മം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ആസനങ്ങളില്‍ 
പ്രഥമസ്ഥാനം സിദ്ധാസനത്തിനുമാണ്‌. ഷട്ചക്രം, ഷോഡശ 
ആധാരം വ്യോമ പഞ്ചകം എന്നിവയെ സ്വ ശരീരത്തില്‍ 
കാണാത്തവന്‍ എങ്ങനെ സിദ്ധി കൈവരാനാണ്‌? ഇതില്‍ 
മൂലാധാരം നാലു ദളങ്ങളോടു കൂടിയതാണ്‌. സ്വാധിഷ്ഠാന 


P 


ത്തില്‍ ആറു ദളങ്ങളോടു കൂടിയതും നാദിയില്‍ പത്തു ദള 
ങ്ങള്‍ ചേര്‍ന്നതും,ഹൃദയത്തില്‍ പന്ത്രണ്ടു ദളം ഉള്ളതുമായ 
ഒരു താമരയുണ്ട്‌. പതിന്നാറു ദളങ്ങളുളള ച്രകവുമുണ്ട്‌. 
6. സഹ്രസദലസംഖ്യാതം (്രപ്മര്രന്ധ 

മഹാ പഥി [ 


പ്രഥമം ച്ര്രം സ്വാധിഷ്ഠാനം 
ദ്വിതീയകം 


ആധാരം 


7. യോനിസ്ഥാനം ദ്വയോര്‍മധ്യേ കാമരൂപം 
നിഗദ്യതേ I 


കാമാഖ്യം തു ഗുദസ്ഥാനേ പങ്കജം തു 
ചതുര്‍ ദളം 

8. തന്മധ്യേ പ്രോച്യതേ യോനീഃകാമാഖ്യാ 
സിദ്ധ വന്ദിതാl 


തസ്യ മധ്യേ മഹാലിംഗം പശ്ചിമാഭിമുഖം 
സ്ഥിതം 


9. നാഭ തു മണിവദ്‌ ബിംബം യോ 
ജനാതിസ യോഗവിത്! 


തപ്ത ചാമീകരാഭാസം ത ഡില്ലേഖേവ 
വിസ്പുരത്‌ 
10. ത്രികോണം, തത്പരം വഹനേരധോ മേഡ്രാത്‌ 
പ്രതിഷ്ഠിതാ I 


സമാധന പരമം ജ്യോതിരനന്തം വിശ്വതോമുഖം 


ബ്രന്മര്രന്ധമെന്നു പേരുള്ള മഹാമാര്‍ഗ്ഗത്തില്‍ സഹസ്രാ 
ദളകമലം സ്ഥിതിചെയ്യുന്നു. ആദ്യ ചക്രം മൂലാധാരവും 
ദ്വിതീയ ചര്രം സ്വാധിഷ്ഠാനവുമാകുന്നു. ഇത്‌ യോനിസ്ഥാ 
നത്ത്‌ രണ്ടിനും മധ്യേ സ്ഥിതിചെയ്യുന്നു. ആദ്യ ചരകം 
മൂലാധാരവും ദ്വിതീയ ച്രകം സ്വാധിഷ്ഠാനവുമാകുന്നു. ഇത്‌ 
യോനിസ്ഥാനത്ത്‌ രണ്ടിനും മധ്യേ സ്ഥിതിചെയ്യുന്നു. ഇത്‌ 
യോനിസ്ഥാനത്ത്‌ രണ്ടിനും മദ്ധ്യേ സ്ഥിതിചെയ്യുന്നു. ഇതി 
നെ കാമരുപമെന്ന്‌ പറയുന്നു.കാമമെന്ന ഈ ചതുര്‍ദളകമലം 
ഗുദത്തിന്റെ സ്ഥാനത്താണ്‌.അതിന്റെ മധ്യത്തില്‍ സിദ്ധന്മാര്‍ 
വന്ദിക്കുന്ന കാമം എന്ന യോനി സ്ഥിതിചെയ്യുന്നു. ഇതിന്റെ 
മധ്യത്തില്‍ പശ്ചിമാഭിമുഖമായ മഹാലിംഗമാണ്‌. നാഭിയില്‍ 
മണിയുടെ ആകൃതിയിലുള്ള നാഡി അറിയുന്നവനാണ്‌ യോഗി. 
പഴുപ്പിച്ച സ്വര്‍ണ്ണംപോലെ പ്രകാശിക്കുന്നതും മിന്നല്‍പിണരി 
നൊത്തതുമായ ത്രികോണയുതമായ അഗ്നിയുടെ സ്ഥാനം 
മേഡ്രത്തിന്‌ താഴെയാണ്‌. അവിടെ വിശ്വതോമുഖവും അനന്ത 
വുമായ ജ്യോതിസ്സു സമാധിയില്‍ നിലകൊളളുന്നു. 


1. തസ്മിന്‍ ദൃഷ്ടേ മഹായോഗേ യാതാ 
യാതോ ന വിദ്യതേ I 


സ്വശബ്ദേന ഭവേത്‌ പ്രാണഃ സ്വാധിഷ്ഠാനം 
തദാശ്രയം 
12. സ്വാധിഷ്ഠാനാശ്രയാദസ്മാന്‍ മേഡ്ര 
മേ വാഭിധീയതേ[ 
തന്തുനാ മണിവത്‌ പ്രോതാ യോ ത്ര കന്ദഃ 
സുഷുമ്നയാ 


K 


13. തന്നാഭിമണ്ഡലേ ചക്രം പ്രാച്യതേ 
മണിപൂരകം I 


ദ്വാദശാരേ മഹാചക്രേ പുണ്യപാപ വിവര്‍ജ്ജിതേ 


14. താവത്ജീവാ ശ്രമത്യേവോ യാവത്‌ 
തത്വം ന വിന്ദതി I 


ഈര്‍ധ്വം മേഡാദധോ നാഭേഃ കന്ദേ യോനിഃ 
ഖഗാണ്‌ ഡവത്‌ 


15. തത്ര നാഡ്യഃ സമുത്പന്നാ സഹ സ്രാണാം 
ദ്വിസപ്തതിഃ I 


തേഷുനാഡീ സഹസ്രേഷു ദ്വിസപ്തതി 
രുദാഹൃതാഃ 


യോഗാഭ്യാസനത്തിലൂടെ അത്‌ കാണാന്‍ കഴിഞ്ഞാല്‍ 
ജനനമരണാദികള്‍ ഉണ്ടാവുകയില്ല. “സ്വ” എന്ന പ്രാണന്‍ 
സ്വാധിഷ്ഠതത്തെ ആശ്രയിച്ചതാണ്‌ സ്വാധിഷ്ഠനാശ്രിതമാക 
യാല്‍ അതിനെ മ്മെഡമെന്ന്‌ പറയുന്നു. നൂലില്‍ കൊരുത്ത 
മണി പോലുള്ള സുഷുമ്നാ നാഡിയുടെ കേന്ദ്രം ഇതാണ്‌. 
നാഭികേന്ദ്രിതമായ ഈ ചക്രത്തെ മണിപൂരമെന്ന്‌ പറയുന്നു. 
ദ്ധദശദളയുതവും പാപപുണ്യരഹിതവുമായ ഈ ചക്രത്തില്‍ 
തത്വജ്ഞാനം സിദ്ധിക്കാതിരിക്കുന്നിടത്തോളം കാലം ജീവന്‍ 
(പപഞ്ചത്തില്‍ ചുറ്റിക്കറങ്ങണം. മ്രേഡത്തിനുമുകളില്‍ 
നാഭിക്കു താഴെയുളള കേന്ദ്രത്തില്‍ പക്ഷിമുട്ടയുടെ ആകൃതി 
യുളള യോനിയുണ്ട്‌. ഇവിടെ നിന്നും എഴുപത്തീരായിരം 
നാഡികള്‍ ഉല്‍ഭവിക്കുന്നു. അവയില്‍ എഴുപത്തിരണ്ടു 
നാഡികള്‍ പ്രധാനങ്ങളാണ്‌. 


16. പ്രധാനാ പ്രാണ വാഹിന്യോ 
ഭൂയസ്താസു ദശസ്മൃതാഃ I 
ഇഡാ ച പിംഗലാ ചൈവ സുഷുമ്നാ 
ച തൃതീയഗാ 


17. ഗാന്ധാരീ ഹസ്തി ജിഹ്വാ ച പൂഷാ ചൈവ 
യശസ്ധിനി 
അലംബുസാ കുഹുശ്ചൈവ ശംഖിനീ 
ദശമീ സ്മൃതാ 


18. ഏതന്നാഡീ മഹാ ചക്രം ജ്ഞാതവ്യം 
യോഗി ഭിഃ സദാ 

ഇഡാ വാമേ സ്ഥിതാ ഭാഗേ ദക്ഷിണേ 
പിംഗലാസ്ഥിതം 


19. സുഷുമ്നാ മധ്യദേശേ തു ഗാന്ധാരീ 
വാമ ചക്ഷുഷീ I 


ദക്ഷിണേ ഹസ്തി ജിഹ്വാ ച പൂഷാ കര്‍ണ്ണേ 
ച ദക്ഷിണേ 


20. യശസ്ധ്വിനീ വാമ കര്‍ണ്ണേ ച ആനനേ 
ചാപ്യലംബുസാ 

കൂഹൂശ്ചലിംഗദേശേ തു മുലസ്ഥാനേ 
തു ശംഖിനീ 


പ്രാണവാഹിനികളായ പത്തു നാഡികള്‍ പ്രധാനങ്ങ 
ളാണ്‌. ഇഡ, പിംഗള, സുഷുമ്ന, ഗാന്ധാരി, ഹസ്തി ജിഹ്വ, 


പൂഷാ, യശസ്വിനി, അലംബുസ, കുഹു, ശംഖിനി ഇവയാണ്‌ 
ആ പത്ത്‌ നാഡികള്‍. ഈ നാഡീമഗാചക്രത്തെ യോഗികള്‍ 
അറിഞ്ഞിരിക്കണം. ഇവയില്‍ ഇഡ ഇടതുഭാഗത്തും പിംഗള 
വലത്തും ആണ്‌. രണ്ടിന്റെയും മധ്യേ സുഷുമ്ന; ഗാന്ധാരി 
ഇടതു കണ്ണില്‍; ഹസ്തി ജിഹ്വ വലതു കണ്ണില്‍. പൂഷ്വാ 
വലതു ചെവിയില്‍; യശസ്വിനി ഇടതു ചെവിയില്‍ അലംബു 
സമുഖത്തും കുഹു ലിംഗത്തിലും ശംഖിനി മൂലസ്ഥാനത്തും 
നിലകൊളളുന്നു. 


21. ഏവം ദ്വാരം സമാശ്രിത്യ തിഷ്ഠന്തേ 
നാഡയഃ ക്രമാത്‌ I 


ഇഡാ പിംഗലാ സാഷുമ്നഃ പ്രാണമാര്‍ഗ്ഗേ 
ച സംസ്ഥിതാഃ 


22. സതതം പ്രാണവാഹിന്യഃ സോമ സൂര്യാ 
ഗ്നിദേവതാ. 
പ്രാണാപാന സമാനാഖ്യാ വ്യാനോ ദാന 
ച വയവഃ 


23. നാഗഃ കൂര്‍മ്മേ ഥ കൃകരോ ദേവ 
ദത്തോ ധനഞ്ജയഃ 
ഹൃദി പ്രാണഃ സ്ഥിതോ നിത്യമപാനോ 
ഗുദമണ്ഡലേ 
24. സമാനോ നാഭിദേശേ തു പ്രാധാനഃ പഞ്ച 
വായവഃ 1 


25. ഉദ്ഗാരേ നാഗ ആഖ്യാതഃ കൂര്‍മ്മ ഉന്മീലനേ 
തഥാ 


കൃകരഃ ക്ഷത്കരോജേഞയോ ദേവദത്തോ 
വിജ്യംഭണഃ 


ശരീരത്തിലെ വിവിധ ദ്വാരങ്ങളില്‍ ഓരോന്നിലും എല്ലാ 
നാഡികളും സ്ഥിതി ചെയ്യുന്നു. ഇഡ, പിംഗള, സുഷുമ്ന, 
മൂന്നും പ്രാണ മാര്‍ഗ്ഗത്തിലാണ്‌. സൂര്യന്‍, ചന്ദ്രൻ, അഗ്നി 
എന്നീ ദേവന്മാര്‍ സദാ പ്രാണവാഹികളാണ്‌. പ്രാണന്‍, അപാ 
നന്‍,സമാനന്‍,വ്യാനന്‍, ഉദാനന്‍, നാഗം, കൂര്‍മ്മം, കൃകരം , 
ദേവദത്തം, ധനഞ്ജനം ഇവ വായുക്കളും ഉപവായുക്കളു 
മാണ്‌. പ്രാണവായു ഹൃദയത്തിലും അപാനന്‍ ഗുദത്തിലും 
സമാനന്‍ നാഭിയിലും ഉദാനന്‍ കണ്ഡത്തിലും വ്യാനന്‍ 
സര്‍വശരീരത്തിലും സ്ഥിതി ചെയ്യുന്നു. ഇവയഞ്ചുമാണ്‌ 
പ്രധാന വായുക്കള്‍ ഉദ്ഗാരത്തില്‍ നാഗവും ഉന്മീലനത്തില്‍ 
നാഗവും ഉന്മീലനത്തില്‍ കൂര്‍മ്മവും തുമ്മലില്‍ കൃകരവും 
കോട്ടുവായില്‍ ദേവദത്തവുമാണ്‌. 


26. ന ജഹാതി മൃതം വാപി സര്‍വ വ്യാപി 
ധനഞ്ജയഃ I 
ഏതേ നാഡീഷു സര്‍വാസു ഭശ്രമന്തേ 
ജീവജന്തവഃ 
27. ആക്ഷിപ്തോ ഭൂജ ദണ്ഡേന യഥോ 
ച്ചമതി കന്ദുകഃ I 


പ്രാണാപാനസമാക്ഷിപ്ത സ്തഥാ ജീവോ ന 
തിഷ്ഠതി 


K 


28. പ്രാണാപാനവശോ ജീവോഹ്യ ധശ്ചോര്‍ ധ്വം 
ച ധാവതി I 


വാമദക്ഷിണമാര്‍ഗ്ലാഭ്യാം ചഞ്ചലത്വാന്ന ദൃശ്യതേ 


29. നജ്ജുബദ്ധോയഥാശ്യേനോ ഗതോപ്യാ 
ക്യ ഷ്യതേപുനഃ 1 
ഗുണ ബദ്ധസ്തഥാ ജീവഃ പ്രാണാപാനേന 
കര്‍ഷതി 


30. പ്രാണാപാനവശോ ജീവോഹ്യധ 
ശ്ചോര്‍ധ്വം ചഗച്ഛതി 
അപാനഃ കര്‍ഷതി പ്രാണം പ്രാണോ പാനം 
ച കര്‍ഷതി. I 


ഈര്‍ധ്വാധസംസ്ഥിതാവേത യോ ജാനാതി 
സ യോഗവിത്‌ 


സര്‍വവ്യാപിയായ ധനഞ്ജയം എന്ന വായു മരണശേ 
ഷവും ശരീരം വിട്ടുപോകുന്നില്ല. സര്‍വ നാഡികളില്‍ കൂടി 
യും ജീവന്‍ ഭ്രമണം ചെയ്യുന്നു. എറിയപ്പെട്ട വസ്തു പോലെ 
പ്രാണാപാന വായക്കളുടെ വേഗത്തില്‍ സ്ഥിരമായി ഒരിടത്ത്‌ 
നില്‍ക്കാതിരിക്കുന്നു. പ്രാണന്‍ മകളിലേക്കും താഴേയ്ക്കും 
ഇടതും വലതും മാര്‍ഗ്ഗളിലും വന്നു പോയും ഇരിക്കുന്നുണ്ട്‌. 
എന്നാല്‍ ഗതിവേഗത്തില്‍ അത്‌ ദൃശ്യമല്ല. കറുകൊണ്ട്‌ 
ബന്ധിക്കപ്പെട്ട പരുന്തിനെപ്പോലെ പ്രാണന്‍ മുകളിലേക്കും 
താഴേക്കും വന്നും പോയുമിരിക്കുന്നുണ്ട്‌. അപാനന്‍ പ്രാണ 
നെയും പ്രാണന്‍ അപാനനെയും ആകര്‍ഷിക്കുന്നു. യോഗ 
ശാസ്ത്രമറിയുന്നവന്‍ പ്രാണന്റെ ഈ ഈര്‍ധ്വധഃ ഗമനം 
കണ്ടറിയന്നു. 


31. ഹകാരേണ ബഹിര്‍യാതി സകാരേണ 
വിശേത്‌ പുനഃ I 
ഹംസഹംസേത്യ മും മന്ത്രം ജീവോ 
ജപതി സര്‍വദാ 


32. ഷട്‌ ശതാനി ദിവാരാധ്ര സഹ ്രാണ്യേക 
വിംശേതിഃ I 


ഏതത്‌ സാംഖ്യാന്വതം മന്ത്രം ജീവോ ജപതി 
സര്‍വദാ 
33. അജപാ നാമ ഗായത്രി യോഗനാം മോക്ഷദം സദാ 
അസ്യാ സങ്കല്പമാത്രേണ സര്‍വ 
പാപൈഃ പ്രമുച്യതേ 
34. അനയാ സദൃശീ വിദ്യാ അനയാ സദ്യശോ 
ജപഃ 1 
അനയാ സദൃശം ജ്ഞാനം ന ഭൂതം ന ഭവിഷ്യതി 
35. കുണ്ഡലിന്യാം സമുദ്‌ ഭൂതാ ഗായത്രീ 
പ്രാണധാരിണീ 1 


പ്രാണവിദ്യാ കുണ്ഡലിനീ യസ്താം 
വേത്തി സവേദവിത്‌ 


ഈ ജീവന്‍ ഹകാര ധ്വനിയില്‍ ബഹീര്‍ ഗമാക്കുകയും 
സകാര ധ്വനിയില്‍ അന്തര്‍ ഗമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 


P 


ഇ 


ഒരു രാപകലില്‍ 21500 മന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നു 
അജപാഗായ്രതി എന്നാണതിന്‌ പേര്‍. ഇത്‌ യോഗികള്‍ക്ക്‌ 
മോക്ഷ്രപദവും സങ്കല്പത്താല്‍ തന്നെ പാപവിമോചക 
വുമാണ്‌. ഇതിനു തുല്യമായി ഒന്നുമില്ല. കുണ്ഡലിനിയില്‍ 
നിന്നു സമുദ്ഭൂതമായ ഈ ഗായ്ത്രി പ്രാണവിദ്യയും മഹാവി 
ദൃയുമാണ്‌. ഇതരിയുന്നവന്‍ വേദജ്ഞനത്രെ. 


36. കന്ദോര്‍ധ്വേ കുണ്ഡലീശക്തി രഷ്ടധാ 
കുണ്ഡ ലാകൃതിഃ I 
്രഹ്മദ്വാര മുഖം നിത്യം മുഖേനച്ഛാദ്യ തിഷ്ഠതി. 
37. യേന ദ്വാരേണ ഗന്തവും ്രഹ്മദ്വാരമനാമയം 1 
മുഖേനാച്ഛാദ്യ തദ്ദ്വാരം പ്രസ്തുത പരമേശ്വരീ 


38. പ്രബുദ്ധാ വഗ്നിയോഗേന മനസാ മരുതാ 
സഹ I 


സുചീവദ്‌ ഗാത്രമാദായ (വ്വജത്യൂര്‍ദ്ധ്യം 
സുഷുമ്നയാ 
39. ഉദ്ഘാടയേത്‌ കവാടം തു യഥാ 
കുഞ്ചികയാ ഗൃഹം I 


കുണണ്‍ഡലിന്യാ തഥാ യോഗീ മോക്ഷദ്വാരം 
പ്രഭേദയേത്‌ 


40. കൃത്വാ സംപുടിത കര ദൃഡ്ദതരം ബധ്വാഥു 
പദ്മാസനം ഗാഡ്ദം വക്ഷസി സന്നിധായ ചുംബുകം 
ധ്യാനം ച തച്ചേഷ്ടിതം വാരം വാരമപാന മൂര്‍ധ്വമ 
നിലം പ്രോച്ചായേത്‌ പൂരിതം പുഞ്ചന്‍ പ്രാണമു 
പൈതി ബോധമതുലം ശക്തി പ്രഭാവാന്നരഃ 


കന്ദത്തിന്റെ മുകളില്‍ കുണ്ഡിലിനീ ശാന്തി അഷ്ട 
കുണ്ഡലിനീ ശാന്തി അഷ്ടകുണ്ഡലങ്ങളില്‍ വ്യപരിച്ച്‌ 
അവിടെത്തന്നെ ബ്രഹ്മത്തെ ആവരണം ചെയ്ത്‌ സദാ സ്ഥിതി 
ചെയ്യുന്നു. ഏതൊരു ബഡ്രഹ്മര്രന്ധത്തില്‍ കൂടിയാണോ 
പ്രയാസം വിനാ പോകേണ്ടി വരുന്നത്‌ ആര്രന്ധം. മുഖം 
കൊണ്ടു മറച്ച്‌ സദാ ഈ പരമേശ്വരീ ശക്തി സുഷുപ്തിയില്‍ 
ആണ്ടിരിക്കുന്നു. അത്‌ വഗ്നി യോഗത്തില്‍ ഉണര്‍ന്ന്‌ മനസ്സും 
പ്രാണനുമൊപ്പം സുഷുപ്നയില്‍ കൂടി സൂചി പോലെ 
മുകളിലേക്ക്‌ പോകുന്നു. താക്കോല്‍ കൊണ്ട്‌ വാതില്‍ 
തുറക്കുന്നതുപോലെ യോഗി കുണ്ഡലിനീ ശക്ത്യാല്‍ 
മോക്ഷകവാടം ഭേദിക്കണം. രണ്ടു കൈകളെയും സംഘടി 
തമാക്കി ദ്യഡ്ദമായി പദ്മാസനത്തിലിരുന്ന്‌ താടി നെഞ്ചോട്‌ 
ചേര്‍ത്ത്‌ ബ്രഹ്മ ധ്യനതേേട്‌ വീണ്ടും വീണ്ടും വായു മുകളി 
ലേക്ക്‌ വലിക്കുകയും പിന്നെ വെളിയിലേക്ക്‌ വിടുകയും 
വേണം. ഇങ്ങനെ ചെയ്താല്‍ മനുഷ്യന്‍ വിശേഷാല്‍ ഒരു 


ശക്തി അനുഭവപ്പെടുന്നതാണ്‌. 
41. അംഗനാം മര്‍ദ്ദനം കൃത്യാശ്രമസംജാത 
വാരിണാ 1 
കട്ക്ലലവണ തൃഗി ക്ഷീരഭോജനമാചരേത്‌ 


42. ബ്രഹ്മചാരീ മിതഹാരീ യോഗീ യോഗ 
പരിയാണഃ I 


അബ്ദാദുര്‍ധ്വം ഭവേത്സിദ്ധോ നാത്ര 
കാര്യാ വിചാരണാ 


43. സുസ്നിഗ്ധമധുരാഹാരശ്ചതുര്‍ത്ഥാംശ 
വിവര്‍ജിതഃ 
ഭുഞ്ജതേ ശിവസംപ്രീത്യാ മിതാഹാരീ 
സ ഉച്യതേ 
44. കന്ദോര്‍ധ്വേ കുണ്ഡലീ ശക്തിരഷ്ടധാ 
കുണ്ഡ ലാകൃതി 1 
ബന്ധനായ ച മുഡ്ദാനാം യോഗിനാം മോക്ഷ 
ദാ സദാ 


45. മഹാമുദ്രാം നഭോമുദ്രാം ഓഡ്യാണം ച 
ജലന്ധരം I 


മൂലബന്ധം ച യോ വേത്തി സ യോഗീ 
മുക്തി ഭാജനം 


അഭ്യാസത്താല്‍ വിയര്‍പ്പുണ്ടായാല്‍ അംഗങ്ങള്‍ മര്‍ദ്ദിച്ച്‌ 
കയ്പ്‌, പുളി, ഉപ്പ്‌, എന്നിവ കലര്‍ന്ന ആഹാര സാധനമുപേ 
ക്ഷിച്ചു ക്ഷീരാന്നം ഭക്ഷിക്കണം. ബ്രഹ്മചാരിയും മിതാഹാ 
രിയും യോഗപരായണനുമായ യോഗി ഒരു വര്‍ഷത്തിനകം 
തന്നെ സിദ്ധി പ്രാപിക്കും എന്നതില്‍ സംശയമില്ല. സ്നിഗ്ധ 
മധുരമായ ആഹാരം കഴിക്കണം. വയറിന്റെ നാലിലൊരു 
ഭാഗം ഒഴിച്ചിടണം. ശിവ പ്രീതിയോടെ ആഹാരം കഴിക്കുന്ന 
വനെ മിതാഹാരിയെന്ന്‌ പറയുന്നു. കരുത്തിന്റെമുകളിലുള്ള 
അഷ്ടകുണ്ഡല സഹിതമായ കണ്‍ഡലിനീ ശക്തി മൂഡ 
ന്മാര്‍ക്ക്‌ ബന്ധനപ്രദവും യോഗികള്‍ക്ക്‌ മോക്ഷ പ്രദവുമാ 
കുന്ന തപോമുദ്ര, ഉഡ്യാണം, ജലധരബന്ധം,മുലബന്ധം 


എന്നിവ അറിയുന്ന യോഗി മുക്തിക്ക്‌ അര്‍ഹനാണ്‌. 


46. പാര്‍ഷണിഘാതേന സംപീഡ്യ യോനി 
മാകുഞ്ചയേത്‌ ദൃഡാം I 


അപാനമൂര്‍ധ്വാമാകൃഷ്യ മുലബന്ധോ 
വീധീയതേ 


47. അപാന്രറപാണയോരൈക്യം 
ക്ഷയാന്മുര്രപൂരീഷയോഃ 1 


യുവാ ഭവതി വൃദ്ധോ 7 സതതം മൂല 
ബന്ധനാത്‌ 


48. ഒഡ്യാണം കരുതേ യസ്മാദവിശ്രാന്തം 
മഹാഖഗ I 


ഓഡ്ഡിയാണം തദേവസ്യാന്‍ മൃത്യു 
ഡം 
മാതംഗകേസരീ 


49. ഉദരാത്‌ പശ്ചിമം താണ മധോനാഭേര്‍ 
നിഗദൃതേ 1 


ഓഡ്യണമുദരേ ബന്ധസ്തത്ര ബന്ധോ 
വിധീയതേ 


50. ബധ്നാതി ഹി ശിരോജാതമധോഗാമി 
നഭോജലം [I 


ല്‍ 


രാ 


തതോ ജാലന്ധരോ ബന്ധഃ കണ്ഠ 
ദുഃഖ ഘനാശനഃ 


ശക്തിയില്‍ ഉപ്പൂറ്റികൊണ്ടമര്‍ത്തി യോനി സ്ഥാനം ദൃഡ 
മായി സങ്കോചിപ്പിച്ച്‌ അപാനവായുവിനെ മുകളിലേയ്ക്കാകര്‍ 
ഷിച്ചാല്‍ അത്‌ മുലബന്ധമാണ്‌. ഈ ക്രിയയാല്‍ പ്രാണപാന 
വായുക്കള്‍ ഒന്നായിത്തീരുകയും മലമൂത്രങ്ങള്‍ കുറയുകയും 
ചെയ്യുന്നു. ഈ മൂലബന്ധം അഭ്യസിക്കുന്ന വ്യക്തി വൃദ്ധ 
നാണെങ്കിലും യുവാവായിത്തീരുന്നു. മൃത്യുവാകുന്ന ആന 
യ്ക്ക്‌ സിംഹം പോലെയാണ്‌ ഉഡ്യായണാഭ്യാസം. ഉദരത്തില്‍ 
നിന്ന്‌ നാഭിക്കു താഴോട്ട്‌ നീട്ടുന്ന പക്ഷം അത്‌ പശ്ചിയതാന 
മാണ്‌. ഉഡ്ലിീയാനബന്ധവം ഉദരത്തില്‍ തന്നെ ചെയ്യണം. 
അധോശ്രമിയായ നഭസ്ഥലവും ജലതത്വവും ശിരസ്സില്‍ 
തന്നെ സ്ഥിരമായി വെച്ചാല്‍ ജലന്ധരബന്ധമായി. ഇത്‌ ദുഃഖ 


ക്ലേശാദിനാശകമാണ്‌. 


51. ജാലന്ധരേ കൃതേ ബന്ധേ കണ്ഠ സങ്കോച 
ലക്ഷണേ I 


ന പീയൂഷം പതതൃഗ്ന ത ച വായു പ്രധാവതി 


52. കപാലകുഹരേ ജിഹ്വാ പ്രവിഷ്ടാ 
വിപരീതഗാ I 


ശേചരീ ദ്രുവോരന്തര്‍ഗതാ ദൃഷ്ടിര്‍മുദ്രാ ഭവതി 


53. ന രോഗോ മരണം തസ്യ ന നിദ്രാമക്ഷു 
ധാ തൃഷാ 1 


ന ച മൂര്‍ഛാ ഭവേത്തസ്യ യോ മുദ്രാം 
വേത്തി ഖേചരിം 


54. പീഡിതേ ന ചരോഗേണ ലിപ്യതേ ന 
സ കര്‍മ്മഭിഃ 1 


ബധ്യതേ ന ച കേനാപി യോ മുദ്രാം 
വേത്തി ഖേചരിം 


55. ചിത്തം ചരതി ഖേ യസ്മാജ്ജിഹ്വാ ചരതി 
ഖേ യതഃ 
തേനേയം ഖേചരീ മുദ്രാ സര്‍വസിദ്ധ 
നമസ്കൃതാ 


ജാനന്ധര ബന്ധം ചെയ്യുമ്പോള്‍ കണ്ഠം സങ്കോചിപ്പി 
ക്കുന്നതിനാല്‍ അമൃതം അഗ്നിയില്‍ പതിക്കുന്നില്ല. വായു 
ചലിക്കുന്നില്ല. നാക്ക്‌ വിപരീതമാക്കി കപാലകുഹരത്തില്‍ 
പ്രവേശിപ്പിക്കുകയും രണ്ടു പുരികങ്ങള്‍ക്കും മധ്യേ ദൃഷ്ടി 
ഉറപ്പിക്കുകയും ചെയ്താല്‍ അത്‌ ഖേചരീ മുദ്രയാണ്‌. അതു 
ചെയ്താല്‍ രോഗമോ, മരണമോ, വിശപ്പോ, ദാഹമോ ഉണ്ടാ 
കില്ല. ഖേചരീമുദ്ര അഭ്യസിച്ചിട്ടുളളവന്‌ ബോധക്കേടില്ല; 
രോഗിയാകില്ല. അത്‌ അറിഞ്ഞവന്‍ പ്രതിബന്ധങ്ങള്‍ ഉണ്ടാ 
കില്ല. അതിന്റെ സാധനയാല്‍ ചിത്തവും ജിഹ്വവും ആകാ 
ശത്തില്‍ സഞ്ചരിക്കുന്നു; സിദ്ധന്മാരും ആ മുദ്രയെ നമസ്ക്ക 
രിക്കുന്നു. 
56. ബിന്ദുമൂല ശരീരാണി ശിരസ്തത്ര 

പ്രതിഷ്ഠിതാഃ I 


K 


ഭാവയന്തീ ശരീരാണി ആ പാദതല മസ്തകം 


57. ഖേചര്യ മുഗ്രിതം യേന വിവരം 
ലംബി കോര്‍ദ്ധ്വതഃ 1 


ന തസ്യ ക്ഷീയതേ ബിന്ദുഃ കാമിന്യാലിംഗി 
തസ്യ ച 
58. യാവത്‌ ബിന്ദു സ്ഥിതോ ദേഹേ താവന്മുത്യു ഭയം 


കുതഃ യാവത്‌ ബദ്ധാ നഭോ മുദ്രാ താവത്‌ 
ബിന്ദുര്‍ന ഗച്ഛതി 


59. ജ്വലിതോ f പി യഥാ ബിന്ദുഃ സംപ്രാപ്തശ്ച 
ഹുതാശനം 

്രജത്യൂര്‍ ധ്വാംഗതഃ ശക്ത്യാ നിരുദ്ധോ 
യോനി മുഗദ്രയോ 


60. സപൂനര്‍ വിവിധോ ബിന്ദുഃ പാണ്ഡരോ 
ലോഹിസ്തഥാ 
പാണ്ഡരം ശുക്ലമിത്യാഹൂര്‍ ലോഹി 
താഖ്യാം ജ്യം മഹാരജഃ 


പാദം മുതല്‍ ശിരസ്സുവരെയുളള സര്‍വാംഗങ്ങളെയും 
പോഷിപ്പിക്കുന്ന സിരസ്സുകള്‍ക്കെല്ലാം ആധാരം ബിന്ദുവാണ്‌. 
ഖേചരിമുദ്രയാല്‍ നാക്കിനു മുകളില്‍ കപാല കുഹരം ബന്ധി 
ക്കുന്നവന്റെ വീര്യം നഷ്ടപ്പെടുന്നില്ല. സ്ത്രീയുടെ ആലിംഗന 
ത്താലും നഷ്ടപ്പെടില്ല. ദേഹത്തില്‍ വീര്യമുളളിടത്തോളം 
കാലം മൃത്യു ഭയം വേണ്ട. ഖേചരി മുദ്രാ ബദ്ധമായിരിക്കുന്നിട 
ത്തോളം കാലം ബിന്ദു (വീര്യം) നഷ്ടപ്പെടില്ല. ബിന്ദുക്കള്‍ 
നിര്‍ഗമിച്ചു അഗ്നിതത്വത്തെ പ്രാപിച്ചാലും യോനിമുദ്രയാല്‍ 
അത്‌ തടഞ്ഞു നിറുത്തി ഉനര്‍ധ്വഗാമിയാക്കാവുന്നതാണ്‌. 
ബിന്ദു രണ്ടു വിധമുണ്ട്‌. ഒന്നു വെളുത്തത്‌, മറ്റേത്‌ ചുമന്നത്‌. 
വെളുത്തനിറമുളളതിന്റെ പേര്‍ ശുക്ലമെന്നും ചുമന്ന നിറമു 
ള്ളതിന്റേത്‌ മഹാരജസ്സ്‌ എന്നുമാണ്‌. 
61. സിന്ദൂര ്വാതസങ്കാശംരവിസ്ഥാനസ്ഥിതം രജഃ 

ശശിസ്ഥാനസ്ഥിതം ശുക്ലം തയോരൈക്യം 

സുദുര്‍ലഭാ 

62. ബിന്ദുഃ ബ്രഹ്മാ രജഃ ശക്തിഃ ബിന്ദരിന്ദു രാജോ 


രവിഃ ഉഭയോഃസ സംഗമാദേവ പ്രാപ്യതേ 
പരമം പദം. 


63. വായുനാ ശക്തിവേഗേന പ്രേരിതം ച യഥാ രജഃ 
യാതി ബിന്ദുഃ സദൈവത്വം ഭവേദ്‌ 
ദിവ്യവപുസ്തദാ 
64. ശുക്ടം ചന്ദ്രേണ സംയുക്തം രജഃ സുര്യേണ 
സംഗതം 1 


തയോഃ സമരസൈകത്വം യോ ജാനാതി 
സയോഗവിത്‌ 


65. ശോധനം നാഡീജാലസ്യ ചാലനം 
ചന്ദ്രസൂര്യയോഃ 1 
രസാനാം ശോഷണം ചൈവ മഹാമുദ്രഭീയതേ. 


സിന്ദുരം പോലെ പ്രകാശിക്കുന്ന രവിസ്ഥാനമാണ്‌ രജ 
സ്സിന്റെ സ്ഥാനം. ശുക്ടത്തിന്റെ സ്ഥാനം ചന്ദ്രനാണ്‌ രണ്ടിന്റെ 


P 


ത 


യും സംയോഗം കഠിനമാണ്‌. ബിന്ദു ബ്രഹ്മാവും രജസ്സ്‌ 
ശക്തിയുമ്രത. ബിന്ദു ചന്ദ്രനും രജസ്സ്‌ സൂര്യനുമാണ്‌. രണ്ടി 
ന്റെയും സംഗമത്താല്‍ പരമപ്രാപ്തി കൈവരും. വായുനീത 
മായ രജസ്സ്‌ ബിന്ദുവുമായി സംയോജിച്ച്‌ ഒന്നായിത്തീരു 
മ്പോള്‍ ദേഹം ദിവ്യമായി ഭവിക്കുന്നു. ശുക്ടം ചന്ദ്രനോടും 
രജസ്സ്‌ സൂര്യനോടും ചേര്‍ന്നിരിക്കുന്നു. ഇവരുടെ ഐക്യം 
അറിയുന്നവനാണ്‌ യോഗവിത്ത്‌ ഇനി നാഡീ ജാലശോ 
ധനയും ചന്ദ്രസൂര്യന്മാരുടെ ചലനം രസശോഷണം ഇവ 
സംഭവിക്കുന്ന മഹാമുദ്രയെപ്പറ്റി പറയുന്നു. 


66. വക്ഷോന്യസ്യ ഹനുഃ പ്രപീഡ്യ സുചിരം 
യോനിം ച വാമാം(ഘിണാ ഹസ്താഭ്യാസനുധാരയന്‍ 
പ്രസരിതം പാദം തഥാദക്ഷിണം. ആപുര്യ ശ്വസനേന 
കക്ഷിയുഗളം ബദ്ധ്വാ ശനൈഃ രേചയേ ഏതദ്‌ വ്യാധി 
വിനാശിനി സ്യമഹതിീ മുദ്രാ നൃണാം പ്രോച്യതേ. 


താടി നെഞ്ചോടു ചേര്‍ത്തു വെച്ച്‌ ഇടതുകാലു കൊണ്ട്‌ 
യോനിസ്ഥാനത്തെ വളരെ നേരം അമര്‍ത്തി വെച്ച വലതു 
കാല്‍ നേരെ നീട്ടി രണ്ടു കൈകള്‍ കൊണ്ടും പിടിക്കണം. 
പിന്നെ ഇരു പാര്‍ശ്വങ്ങളിലും ശ്വാസം നിറച്ച്‌ സാവധാനം 
രേചകം ചെയ്യണം. ഇത്‌ മഹത്തും സര്‍വരോഗങ്ങളും അകറ്റു 
ന്നതുമായ മഹാമുദ്രയാണ്‌. 


67. ചന്ദ്രംശേന സമഭ്യസ്യ സൂര്യാംശേനാഭ്യ 
സേത്‌ പുനഃ 1 
യാ തുല്യാതു ഭവേത്‌ സംഖ്യാ തതോ മുദ്രാം 
വിസര്‍ ജയേത്‌ 


68. നഹിഫഥ്യമപഥ്യം വാ രസാ സര്‍വേപി 
നീരസാഃ 1 


അതിമുക്തം വിഷം ഘോരം പീയുഷ 
മിവ ജീര്യതേ 


69. ക്ഷയ കുഷ്ഠ ഗുദാ വര്‍ത്ത ഗുല്മാജീര്‍ണ്ണ 
പുരോഗമാഃ 1 


തസ്യ രോഗാഃ ക്ഷയം യാന്തി മഹാമുദ്രാം തുയോ f 
ഭ്യസേത്‌ 
70. കഥിതാ f യം മഹാമുദ്രാ 
മഹാസിദ്ധാകിന്യണാം 1 


ഗോപനീയാ പ്രയത്നേന ന ദേയാ 
യസ്യകസ്്യചിത്‌ 


ആദ്യം ഇടത്തെ നാസാര്രന്ധത്തില്‍ കൂടി അഭ്യസി 
ക്കണം. പിന്നെ വലത്തെ നാസാര്രന്ധത്തില്‍ കൂടി. രണ്ടിന്റെ 
യുംസംഖ്യ തുല്യമാകുമ്പോള്‍ അഭ്യാസം നിറുത്താം. ഇതു 
മുദ്രയുടെ പ്രഭാവത്താല്‍ ഏതു തരം ഭക്ഷണവും ഹൃദ്യമായി 
ത്തീരുന്നു. തീരവവിഷവും അമൃതം പോലെ ദഹിക്കും. ക്ഷയം, 
കുഷ്ഠം, ഭഗന്ദരം, ഗുലമാ, അജീര്‍ണ്ണം എന്നല്ല സര്‍വ്വരോഗ 
ങ്ങളും മഹാ മുദ്രയുടെ അഭ്യാസം കൊണ്ട്‌ ശമിക്കുന്നു. 
മഹാസിദ്ധി പ്രദാനം ചെയ്യുന്ന ഈ മഹാമുദ്രയെപ്പറ്റി ഗോപ്യ 
മായി വെക്കണം. കണ്ണില്‍ കണ്ടവര്‍ക്ക്‌ പറഞ്ഞു കൊടു 
ക്കരുത്‌. 


71. പത്മാസനം സമാരുഹ്യ സമകായശിരോധരഃ 


നാസാ ഗ്രദൃഷ്ടിരേകാന്തേ ജപദോംകാമവ്യയം 


ഏകാന്ത സ്ഥലത്ത്‌ പത്മാസനത്തിലിരുന്ന്‌ നിവർ 
ന്നിരുന്ന്‌ ശരീരവും ശിരസ്സും നേരെയാക്കി. നാസികാഗ്രത്തില്‍ 
ദൃഷ്ടി ഉറപ്പിച്ച്‌ അവ്യയമായ ഓഹ്കാരം ജപിക്കണം. 


72. ഓം നിത്യം, ശുദ്ധം, ബുദ്ധം, നിര്‍വികല്പം, 
നിരഞ്ജനം, നിരാഖ്യാതം, അനാദിനിധനമേകം 
തുരീയം യദ്‌ ഭൂതം ഭവദ്‌. ഭവിഷ്യത്‌ പരിവര്‍ത്തമാനം 
സര്‍വദാ അനവച്ഛിന്നം പരം(്രഹ്മം തസ്മാജ്ജാതാ 
പരാശക്തിഃ സ്വയം ജ്യോതിരാത്മികാ അഗ്നേരാപഃ 
അദ്ഭ്യാ പൃഥിവി. തേഷാം പഞ്ചഭുതാനാം പതയഃ പഞ്ച 
സദാശിവേശ്വരരുദ്ര വിഷ്ണു (്രാഹ്മണശ്ചേതി. 
തേഷാം പ്രഹ്മവിഷ്ണു രുദ്രാശ്ചാച്‌ പത്തിസ്ഥി 
തിലയ കര്‍ത്താര രാജസോ ബ്രഹ്മാ സാത്വികോ 
വിഷ്ണു സ്താമസോ രുദ്ര ഇതി. ഏതേ ത്രയോ 
ഗുണയുക്താഃ ബ്രഹ്മാദേവാനാം പ്രഥമഃ സംബഭൂവഃ 
ധാതാ ച സൃഷ്ടാ വിഷ്ണുശ്ച സ്ഥിത രുദ്രശ്ച 
നാശേഭോഗായ ചന്ദ്രഃ പ്രഥമജാഃ ബഭൂവുംഃ ഏതേഷാം 
ബ്രാഹ്മണോ ലോകാ ദേവതിര്യക്ക്‌ നര സ്ഥാവരാശ്ച 
ജായന്തേ ക തേഷാം മനുഷ്യാദീനാം പഞ്ചഭൂതസമ 
വായഃ ശരീരം ക ജ്ഞാനവിഷയൈ. പ്രാണാദിപഞ്ച 
വയയും മനോബിദ്ധി ചിത്തഹങ്കാരൈഃ സ്ഥൂല 
കല്പിതൈ സോ?! പി സ്ഥൂലപ്രകൃതിരിത്യുചതേ. 
ജ്ഞാന കര്‍മ്മേന്രിയൈര്‍ ജ്ഞാന വിഷയൈ 
പ്രാണാദി പഞ്ചവായു മനോ ബുദ്ധിഭിശ്ച സൂക്ഷ്മ 
സ്ഥേ 1 പി ലിംഗമേവേ ത്യു ച്യതേ. ഗുണോത്രയ 
യുക്തം കാരണം സര്‍വേഷാമേവം ത്രീണിശരീരാണി 
വര്‍ത്തിന്തേ. ജഗ്രത്‌ സ്വപ്ന സുഷുപ്തിതുരീശ്ചേത്യ 
വസ്ഥാശ്ചത്രസഃസ താസാമ മസ്ഥാമാമധി പതയശ്ച 
ത്വാരഃ പുരുഷാഃ വിശ്വതൈജസ്രപാജ്ഞാശ്ചേതി. 
വിശ്വോഹി സ്ഥൂല ഭൂങ്ങ്‌ നിത്യം തൈജസഃ പ്ര 
വിവിക്ത ഭുക്‌ ആനന്ദ ഭുക്‌ തഥാ പ്രാജ്ഞഃ സര്‍വ 
സാക്ഷീതൃതഃ പരഃ 


നിത്യവും, ശുദ്ധവും, ബുദ്ധവും, നിര്‍വികാവും, 
നിഞ്ജനവും, നാമഹിതവും, അനാദിയും, മൃത്യുസ്വരുപവും, 
ഏകവും, തുരീയനും, ഭൂതഭവിഷ്യ വര്‍ത്തമാന കാലങ്ങളിലും 
അവിച്ചിന്നരൂപന്തനും ആയ പ്രബഹ്മത്തില്‍ നിന്നും സ്വയം 
ജ്യോതി രൂപിണിയായ പരാശക്തിയുണ്ടായി. ആത്മാവില്‍ 
നിന്ന്‌ ആകാശം ഉണ്ടായി. ആകാശത്തില്‍ നിന്ന്‌ വായു; 
വായുവില്‍ നിന്ന്‌ അഗ്നി; അഗ്നിയില്‍ നിന്ന്‌ ജലം, ജലത്തില്‍ 
നിന്ന്‌ പൃഥ്വി. ഈ പഞ്ചഭൂതങ്ങളുടെ നാഥന്മാര്‍ സദാശിവനും 
ഈശ്വരനും രുദ്രനും വിഷ്ണുവും ബ്രഹ്മാവുമാണ്‌. ബ്രഹ്മാവ്‌ 
സൃഷ്ടി കര്‍ത്താവാണ്‌. വിഷ്ണു സംരക്ഷകന്‍; രുദ്രന്‍ പ്രളയ 
കര്‍ത്താവ്‌; ബ്രഹ്മാവ്‌ രജോഗുണയുക്തനാണ്‌;വിഷ്ണു സത്വ 
ഗുണയുക്തന്‍; രുദ്രന്‍ തമോ ഗുണയുക്തന്‍, (്രഹ്മാവ്‌ 
ദേവന്മാരില്‍ പ്രഥമനായി ജനിച്ചു. സൃഷ്ടിക്കാന്‍ ബ്രഹ്മാവും, 
രക്ഷിക്കാന്‍ വിഷ്ണുവും, സംഹരിക്കാന്‍ രുദ്രനും, ഭോഗ 


ത 


ങ്ങള്‍ക്കു ചന്്രനും ആദ്യമായി ഉത്ഭവിച്ചു. ഇവരില്‍ 
ബ്രഹ്മാവില്‍ നിന്നു ലോകവും, ദേവന്മാരും, ത്വിര്യക്കുകളും, 
മനുഷ്യരും, സ്ഥാവരങ്ങളും ഉത്ഭവിക്കുന്നു. മനുഷ്യ ശരീരം 
പഞ്ചഭൂതങ്ങളുടെ സംയോഗത്താലുണ്ടാകുന്നു. ജ്ഞാനേ 
ന്രീയങ്ങള്‍, കര്‍മ്മേന്ദ്രിാങ്ങള്‍, ജ്ഞാനം, വിഷയം പ്രാണാദി 
പഞ്ചവായുക്കള്‍ മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം 
ഇവയെല്ലാം സ്ഥുല രൂപത്തില്‍ സങ്കല്പിതങ്ങളാണ്‌. ഈ 


ശരീരവും സ്ഥൂല പ്രകൃതിയുടേതാണ്‌. ജ്ഞാനേന്ദ്രിയങ്ങളും 
കര്‍മ്മേന്ദ്രിയങ്ങളും ജ്ഞാനവും വിഷയവും പഞ്ചവായുക്കളും 
മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയെല്ലാം സ്ഥുല രൂപ 
ത്തില്‍ സങ്കല്പിതങ്ങളാണ്‌. ഈ ശരീരവും സ്ഥൂല പ്രകൃതി 
യുടേതാണ്‌. ജ്ഞാനേന്ദ്രിയങ്ങളും, കര്‍മ്മേന്ദ്രിയങ്ങളും 
ജ്ഞാനവും, വിഷയവും, പഞ്ചവായുക്കളും മനസ്സ്‌, ബുദ്ധി 
എന്നിവയും സൂക്ഷ്മ രൂപത്തില്‍ലിംഗങ്ങള്‍ എന്നു പറയുന്നു. 
കാരണം ത്രിഗുണാത്മകമാണ്‌. ഏവര്‍ക്കും മൂന്നു ശരീരമുണ്ട്‌. 
ജാഗ്രത, സ്വപ്നം, സുഷുപ്തി,തുരീയം എന്ന്‌ നാല്‍ അവ 
സ്ഥകളും ഉണ്ട്‌. അവയ്ക്കെല്ലാം അധിപതിയായി വിശ്വം, 
തൈജസം, പ്രാജ്ഞം, ആത്മാവ്‌ ഇവയില്‍ നാലു പുരുഷ 
ന്മുണ്ട്‌.സ്ഥൂലത്തിന്റെ ഭോക്താവ്‌ വിശ്വവും ഏകാന്തത്തി 
ന്റേത്‌ തൈജസവും ആനന്ദത്തിന്റേത്‌ പ്രാജ്ഞവും ആണ്‌. 


പരന്‍ സര്‍വത്തിനും സാക്ഷി രൂപമാണ്‌. 


73. പ്രണതഃ സര്‍വതാതിഷ്ഠേത്‌ സര്‍വ ജീവേഷു 
ഭോഗതാഃ 


അഭിരാമസ്ഥു സര്‍വാസ്്യ വ്യവസ്ഥാസു 
ഹ്യധോമുഖഃ 


74. ആകാര ഉകാരോ മകാരശ്ചേതി ത്രയോ വര്‍ണ്ണാ 
സ്ത്രയോ ദേവാ സ്ര്രയോ ഗുണാ സ്ത്രീന്യാക്ഷ 
രാണി ഏവം പ്രണവഃ പ്രകാശതേ ്രയഃ ആകാരോ 
ജാര്രതി നേത്രേ വര്‍ത്തതേ സര്‍വജന്തുഷു 
സ്വരാഉകാര കണ്ഠതഃ സ്വപ്നേ മകാരോഹൃദി 
സുപ്തിതാഃ 


75. വിരാഡ്വിശ്വഃ സ്ഥൂലശ്ചകാര ഹിരണ്യ ഗര്‍ഭ 
സൈതജസഃ സുക്ഷ്മശ്ച ഉകാരഃ കാരണ വ്യാകൃതഃ 
പ്രാജ്ഞശ്ച മകാരഃ ആകാരോ രാജാസോ രക്തോ 
ബ്രഹ്മാ ചേതന ഉച്ഛ്യതേ. ഉകാര സാത്വിക? ശുക്ടോ 
വിഷ്ണുരീത്യാഭിധി യതേ. 


സര്‍വ ജീവജാലങ്ങളുടെയും ഭോഗകാലത്ത്‌ പ്രണവം 
ഭിന്നരൂപത്തില്‍ വസിക്കുന്നു. അത്‌ എല്ലാ അവസ്ഥയിലും 
അ ധോന്മുഖമായി അഭിരമിക്കുന്നു. അകാരം ഉകാരം മകാരം 
മുന്നും മുന്നുവര്‍ണ്ണങ്ങളും മൂന്നുവേദങ്ങളും മുന്നു 
ലോകങ്ങളും മുന്നു ഗുണങ്ങളും മുന്നുഅക്ഷരങ്ങളും 
മുന്നുസ്വരങ്ങളും എല്ലാം പ്രണവം മുഖേന പ്രകാശിക്കുന്നു. 
എല്ലാത്തിലും ജാഗ്രദാവസ്ഥയില്‍ അകാരം നേത്രങ്ങളില്‍ 
വസിക്കുന്നു. സ്വപ്നാവസ്ഥയില്‍ ഉകാരം കണ്ഠത്തിലും 


സുഷുപ്താവസ്ഥയില്‍ മകാരം ഹൃദയത്തിലും വസി 
ക്കുന്നു. ആകാരം സ്ഥൂലവും വിരാട്ടും വിശ്വവുമാണ്‌. ഉകാരം 


ഹിരണ്യഗര്‍ഭവും, തൈജസവും, സൂക്ഷ്മവും, മകാരം 
കാരണവും, അവ്യാകൃതവും പ്രാജ്ഞവുമാകുന്നു. അകാരം 
രാജസം, രക്തവര്‍ണ്ണം ്രഹ്മാവ്‌ എന്നിങ്ങനെ പറയപ്പെടുന്നു. 
ഉകാരം സാത്വികം ശുക്ലവര്‍ണ്ണം വിഷ്ണു എന്നും മകാരം 
താമസം കൃഷ്ണവര്‍ണ്ണം രുദ്രന്‍ എന്നീ നാമങ്ങളാലും പറയ 
പ്പെടുന്നു. 


76. മകാരസ്തമസഃകൃഷ്ണോ രുദ്രശ്ചേതി 
തഥോച്യതേ 1 


പ്രണവാത്‌ പ്രഭവോ ബ്രന്മാ പ്രണവാത്‌ 
പ്രഭവോ ഹരിഃ 


77. പ്രണവാത്‌ പ്രഭവോ രുദ്രാ്രപണവോ ഹി 
പരോ ഭവേത്‌ 


ആകാരേ ലീയതേബ്രന്മ ഉകാരേ ലിയതേ ഹരിഃ 


78. മകാരേ ലിയതേ രുദ്രാഃ പ്രണവോ ഹി 
്രകാശതേ I 


ജ്ഞാനിനാ മൂര്‍ധ്വഗോ ഭൂയാ ദജ്ഞാ നേസ്യാ 
ദധോമുഖഃ 


79. ഏവം വൈ പ്രണവസ്തി ഷ്ഠോദ്ൃയസ്ത്യം വേദസ 
വേദവിത്‌ I 


അനാഹത സ്വരുപേണ ജാഞാനിന 
മൂര്‍ധ്വഗോ ഭവത്‌. 


80. തൈല ധാരാമാവിച്ഛിന്നം ദീര്‍ഘഘണ്ട 
നിനാദവത്‌ 1 


പ്രണവസ്യ ധ്വനി സ്തൈവസ്ത ഭഗ്ര, 
ബ്രഹ്മ ചോച്യതേ: 


പ്രണവത്തില്‍ നിന്നുമാണ്‌ ബ്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍ 
എന്നീ മൂന്നു മൂര്‍ത്തികളും ഉണ്ടായത്‌. പ്രണവം തന്നെയാണ്‌ 
പരാതത്വം ബ്രഹ്മാവ്‌ അകാരത്തിലും വിഷ്ണു ഉകാരത്തിലും 
രുദ്രന്‍ മകാരത്തിലും വിലയം പ്രാപിക്കുന്നു.ഗ്രണവം മാത്ര 
മാണ്‌ സ്ഥിരം. അത്‌ ജ്ഞാനികളില്‍ ഉനര്‍ധ്വമുഖമായും 
അജ്ഞാനികളില്‍ അധോമുഖമായും സ്ഥിതിചെയ്യുന്നു. 
പ്രണവം മാത്രമേ സ്ഥിരമായിട്ടൊള്ളൂ. അതിനെ അറിയുന്ന 
വനാണ്‌ വേദവിത്ത്‌ അത്‌ അനാഹത രുപത്തില്‍ ജ്ഞാനി 
കളില്‍ ഈര്‍ധ്വഗതിയായിരിക്കുന്ന പ്രണവത്തിന്റെ അനാഹ 
ത ധ്വനി അവിച്ഛിന്ന തൈലധാരപോലെയും ദീര്‍ഘ ഘണ്ടാ 
നാദം പോലെയും ഭവിക്കുന്നു. അഗ്രഭാഗം തന്നെയാണ്‌ ബ്രഹ്മ 
മെന്നു പറയുന്നത്‌. 
81. ജ്യോതിര്‍മ മയം തദഗ്രം സ്വാദവാച്യം 
ബുദ്ധി സൂക്ഷ്മതാഃ 1 
ഭദൃശ്വൂര്യേ മഹാത്മാനോ യസ്ത വേദ 
സവേദ വിത്‌. 


82. ജാഗ്രന്നേത്ര ദ്വയോര്‍ മധ്യേ ഹംസ 
ഏവ പ്രകാശതേ 1 


സകാരഃ ഖേചരീ പ്രോക്തസ്തംപദം 
ചേതി നിശ്ചിതം. 


P 


83. ഹകാഃ പരമേശഃ സ്വാത്തത്‌ പദം ചേതി 
നിശ്ചിതം 1 


സകാരോ ധ്വയതേ ജന്തു ഹകാരോ ഹി 
ഭവേദ്‌ ദ്രുവം. 


84. ഇന്ദ്രിയൈര്‍ വധ്യതേ ജീവ ആത്മാ ചൈവ 
ന ബധ്യതേ 1 


മമത്വനേ ഭവോ ജ്ജീവോ നിര്‍മ്മമത്വേന കേവലഃ 


85. ഭൂര്‍ഭൂവഃ സ്വരിമേ ലോകാ സോമാ 
സൂര്യാഗ്നി ദേവതാഃ 
യസ്യ മാത്രാസു താഷ്ഠന്തി തത്പരം 
ജ്യോതിരോമിതി. 


അഗ്രഭാഗമായ ബ്രഹ്മം ജ്യോതിര്‍ മയവും അവാച്യവു 
മാണ്‌. മഹാന്മാര്‍ അതിനെ സൂക്ഷ്മ ബുദ്ധിയില്‍ കാണുന്നു. 
അതറിയുന്നവാനാണ്‌ വേദവിത്ത്‌. ജാഗ്രദാവസ്ഥയില്‍ രണ്ടു 
നേത്രങ്ങളുടെയും മധ്യേ ഹംസം പ്രകാശിക്കുന്നു. അതിലെ 
സകാരം ഖേചരീരുപമാകുന്നു. ഹകാരം പരമേശ്വരന്റെ പദ 
മാണ്‌. സകാരത്തെ ധ്യാനിക്കുന്ന ജീവന്‍ നിശ്ചയമായും 
ഹകാരരൂപമായ ഈശ്വരനായിത്തീരുന്നു. ഇന്ദ്രിയങ്ങള്‍ 
ജീവനെ ബന്ധത്തില്‍പെടുത്തുന്നു. അവര്‍ക്ക്‌ 


ആത്മാവിനെ ബന്ധിക്കാന്‍ കഴിവില്ല. മമത നിമിത്തം 
ജീവന്‍ ജീവിക്കുന്നു. മമത നഷ്ടപ്പെട്ടാല്‍ കൈവല്യസ്വരൂപ 
മായി ഭൂലോകം ഭൂവര്‍ലോകം, സ്വര്‍ലോകം, ചന്ദ്രന്‍, സുര്യന്‍, 
അഗ്നി, ആദിവേന്മാര്‍ എല്ലാം പരമജ്യോതിസ്വരുപമായ ഓംങ്കാ 
രമാത്രകളില്‍ തന്നെയാണ്‌ നിലകൊളളുന്നത്‌. 


86. ഇച്ഛാ ക്രിയാ തഥാ ജ്ഞാനം ബ്രാഹ്മീ രരദ്രീച 1 


വൈഷ്ണവി ത്രിധാമാത്രസ്ഥിതിര്‍ യത്ര 
തത്പരം ജ്യോതി രോമിതി 


87. വചസാതജ്ജപേന്നിത്യം വപുഷാ തത്‌ 
സമഭ്യസേത്‌ I 


മനസാ തജ്ജപേന്നിത്യം തത്പരം ജ്യോതി 
രോമിതി 


88. ശുചിര്‍ വാപ്യശുചിര്‍ വാപി യോ ജപേത്‌ 
പ്രണവം സദാ I 


സ ന ലിപൃതി പാപേന പത്മ പത്രമവാം ഭസാ 


89. ചലേ വാതേ ചലോ ബിന്ദൂര്‍ നിശ്ചലേ നിശ്ചലോ 
ഭവേത്‌ യോഗീ സ്ഥാണു ത്വമാപ്നോതി തതോ 
വായും നിരുന്ധയേത്‌. 


90. യാപദ്‌ വായുഃസ്ഥിതേ ദേഹേ താപ ജ്ജീവോ 
നമുഞ്ചതി I 


മരണം തസ്യ നിഷ്ക്രാന്തി സ്തതോ വായും 


നിരുന്ധയേത്‌ 


ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ 
മൂന്നും ്രഹ്മീ രാദ്രീ വൈഷ്ണവി എന്നീ മുന്നുമാധ്രകളും 
പരമജ്യോതി രൂപമായ ഓംങ്കാരത്തില്‍ സ്ഥിതി ചെയ്യുന്നു. 


അതിനെ വാക്കുകൊണ്ട്‌ സദാ ജപിക്കുകയും ശരീരം 


കൊണ്ടഭ്യസിക്കുകയും മനസ്സുകൊണ്ട്‌ ജപിക്കുകയും വേണം. 
അതു തന്നെ പരമജ്യോതിസ്വരൂപമായ ഓംങ്കാരം. ശുദ്ധാവ 
യിലായാലും അശുദ്ധാവസ്ഥയിലായാലും ഓംങ്കാരനിരത 
നായവന്‍ പാപമുക്തനാകുന്നു. താമരയിലെ ജലത്തിന്റെ 
അവസ്ഥയാണവന്‌ വായു ചലിച്ചാല്‍ ബിന്ദു ചലിക്കുന്നു. 
നിശ്വലമാകുമ്പോള്‍ നിശ്ചലമാകുന്നു. ബിന്ദു സ്ഥിരതയാ 
ലാണ്‌ യോഗി നിശ്ചലനാകുന്നത്‌. അതിനാല്‍ വായുവിനെ 
നിരോധിക്കണം. ദേഹത്തില്‍ വായു ഉള്ളിടത്തോളം കാലം 
ജീവന്‍ അതിനെ ഉപേക്ഷിക്കാനൊക്കില്ല. വായുവിന്റെ 
ബഹിര്‍ഗമനം തന്നെ മരണം. അതിനാല്‍ വായുവിനെ നിരോ 


ധിക്കേണ്ടതുണ്ട്‌. 


91. യാവത്‌ ബദ്ധോ മരുത്‌ ദേഹേ താവത്‌ 
ജീവോ നമുഞ്ചതി 1 
യാവത്‌ ദൃഷ്ടിര്‍ ശ്രുവോര്‍ മധ്യാ 
താവത്കാലഭയം കുതഃ 
92. അലപകാല ഭയാത്‌ ബ്രഹ്മന്‍ പ്രാണായാമ 
പരോ ഭവേത്‌ 1 


യോഗിനോ മുനയ ശ്ചൈവ തതഃ പ്രാണാഗ്നി 
രോധയേത്‌ 


93. ഷഡ്‌ വിശദംഗുലിര്‍ ഹംസഃ പ്രയാണാ 
കുരുതേ ബഹിഃ I 
വാമ ദക്ഷിണ മാര്‍ഗ്ഗേണ പ്രാണാ യാമോ 
വിധീയതേ 


94. ശുദ്ധി മേതി യദാ സര്‍വം നാഡീച്രകം 
മലാകുലം 1 


തദൈവജായതേ യോഗീ പ്രാണ 
സംഗ്രഹണ ക്ഷമഃ 


95. ബദ്ധ പത്മാസനോ യോഗീ പ്രാണം 
ചന്ദ്രേണ പൂരയേത്‌ 1 


ധാരയേദ്വാ യഥാ ശക്ത്യാ ഭുയഃസൂര്യേണ 
രേചയേത്‌. 


വായു ദേഹത്തില്‍ സ്ഥിമായിരിക്കുന്നിടത്തോളം ജീവന്‍ 
മോചനമില്ല. രണ്ടു പുരികങ്ങളുടെയും മധ്യേ ദൃഷ്ടി സ്ഥിര 
മായിരിക്കുന്നിടത്തോളം എന്തിന്‌ ഭയപ്പെടണം? കാലനില്‍ 
നിന്ന്‌ രക്ഷനേടാന്‍ ബ്രഹ്മാവും ഗ്രാണായാമത്തില്‍ മുഴുകു 
ന്നു. അതിനാല്‍ യോഗിമരും മുനിമാരും പ്രാണനിരോധം 
അഭ്യസിക്കണം.ഹാസം അതായത്‌ ശ്വാസം ഇരുപത്തി ആറ്‌ 
അംഗുലം ബഹിര്‍ഗമിക്കുന്നു. ഇടതും വലതും മാര്‍ഗ്ഗത്തി 
ലൂടെ പ്രാണായാമം ചെയ്യണം. നാഡീ ചരകം സകല മാലിന്യ 
ങ്ങളില്‍ മുക്തമാകുമ്പോള്‍ പ്രാണനിരോധന സമര്‍ത്ഥമാകുു. 
യോഗി പത്മാസ്ഥനസ്ഥനായി ഇടത്തെ നാസികാര്രന്ധത്തി 
ലൂടെ വായു ഉളളില്‍ വലിച്ചതിനുശേഷം അതിനെ യഥാ 


ശക്തി ഉള്ളില്‍തന്നെ തടഞ്ഞു നിറുത്തി വലത്ത നാസികാ 


ക 


ര്രന്ധത്തില്‍ കൂടി വെളിയിലേക്ക്‌ വിടണം. 


യ 


96. അമൃതോദധി സങ്കാശം ഗോക്ഷീരധവളോ 
പമം 1 


ധ്യാത്വാ ചന്ദ്രമസാം ബിംബം പ്രാണായാമേ 
സുഖീ ഭവേത്‌ 


97. സ്ഫുരത്‌ പ്രജാല സംജാലാ പൂജ്യാമാദിത്യ 
മണ്ഡലം 1 


ധ്യാത്വാ ഹൃദി സ്ഥിതം യോഗീ 
്രാണായാമേ സുഖി ഭവേത്‌ 


98. പ്രാണം ചേദിതയാ പിബേന്നിയ മിതം 
ഭൂയേ ന്യഥാ രേചയേത്‌ 1 


പീത്വാ പിംഗളയാ സമീരണമഥോ 
ബദ്ധ്വാ ത്യജേദ്‌ വാമേയോഃ 1 


സൂര്യചന്ദ്ര മസാരനേന വിധിനാ ബിന്ദു 
ദ്വയം ധ്യായതേഃ I 


ശുദ്ധാ നാഡിഗണാ ഭവന്തിയമിന്നേ വാസ 
ദ്വയാ ദൂര്‍ധ്വഃ 


99. യഥേഷ്ട ധാരണം വായോരനലസ്യ 
്രദീപനം 1 


നാദാഭി വ്യക്തിരാരോഗ്യം ജായതേ നാഡി 
ശോധനാത്‌ 


100. പ്രാണോ ദേഹസ്ഥിതോ യാവദ്‌ പാനം തു 1 


നിരുന്ധയേത്‌ ഏക ശ്വാസമയീ മാത്രാ 
ഈര്‍ധ്വധോ ഗമനേ ഗതി. 


പാല്‍ക്കടല്‍ പോലെയും പശുവിന്‍ പാലു പോലെയും 
വെളുത്ത ചന്ദ്രബിംബം ധ്യാനിച്ചുകൊണ്ട്‌ പ്രാണായാമം ചെയ്യ 
ണം. അതിനുശേഷം ജ്വലിക്കുന്ന ജ്വാലയ്ക്കെപ്പം ഹൃദയ 
സ്ഥിതനായ സൂര്യനെ ധ്യാനിച്ച്‌ പ്രാണായാമം ചെയ്യണം. 
ആദ്യം ഇഡയില്‍ ശ്വാസമെടുത്തു പിംഗളയില്‍ കൂടി രേചകം 
ചെയ്ത്‌ പിംഗളയിലൂടെ ശ്വസിച്ച്‌ ഇഡയില്‍ കൂടി പുറ 
ത്തേക്കു വിടണം. ഇങ്ങനെ സൂര്യചന്ദ്ര ബിന്ദുക്കളെ ധ്യാനിച്ച്‌ 
അഭ്യസിച്ചാല്‍ രണ്ടു മാസത്തിനുള്ളില്‍ തന്നെ നാഡികള്‍ 
ശുദ്ധമാകും. വായുവിന്റെ യഥേഷ്ട്രപവേശം, ജഠരാഗ്നിദീപനം 
നാദ ശ്രവണം ആരോഗ്യം ഇവ നാഡിശോധനകൊണ്ട്‌ സാധ്യ 
മാകുന്നു. ദേഹത്തില്‍ പ്രാണവായു നിലനില്‍ക്കുന്നിടത്തോളം 
അപാനനെ നിരോധിക്കണം. ഏകാശ്വാസയുക്തമായ മാത്ര 
ഹൃദയാകാശത്തില്‍ മുകളിലും താഴെയും വന്നും പോയുമിരി 
ക്കുന്നുണ്ട്‌. 
101. രേചകഃ പൂരക ശ്ഷൈ വ കുംഭകഃ 

്രാണവാതകഃ 1 

പ്രാണായാമോ ഭവേദേവം മാത്രാ ദ്വാദശസംയുതഃ 

102. മാത്രാ ദ്വാദശ സംയുക്ത, ദിവാകാര നിശാകര 


ദോഷ ജാലമബദ്ധംന ന്ന ജ്ഞാതവ്യ 
യോഗിഭിഃ സദാ 


K 


103. പൂരകം ദ്വാദശം കുര്യാത്‌ കുംഭകം ഷോഡഷഃ 
ഭവേത്‌ 


രേചകം ദശചോം കാരഃ ്രാണായാമഃ 
സ ഉച്യതേ 
104. പ്രധമേ ദ്വാദശാമാത്രാ മധ്യമേ ദ്വിഗുണാ മതാ I 


ഉത്തമേ ത്രിഗുണാ പ്രോക്താ പ്രാണാ 
യാമസ്യ നിര്‍ണ്ണയഃ 


105. അധമേ സ്വേദജനനം കമ്പോ ഭവതി 
മധ്യമേ ഉത്തമേ I 


സ്ഥാനമപ്നോതി തതോ വായും നിരുന്ധയേത്‌ 


രേചകം, പൂരകം, കുംഭകം ഇവ പ്രാണ സ്വരൂപങ്ങളാണ്‌. 
പ്രാണായാമം ദ്വാദശ മാത്രയില്‍ ചെയ്യണം. പന്ത്രണ്ടു മാത്രക 
ളോടുകൂടിയ സൂര്യചന്ദ്രത്മാരുടെ ഈ പ്രാണായാമം, സമസ്ത 
ദോഷങ്ങളും നശിപ്പിക്കുന്നതാണ്‌. ദ്വാദശ മാത്രായുക്തമായ 
പൂരകം, ചെയ്തിട്ട്‌ പതിനാറു മാത്രകളോടു കൂടിയ കുംഭകം 
ചെയ്യണം. ഇതിനെ ഓങ്കാ പ്രാണായാമമെന്ന്‌ പറയുന്നു. 
ദ്വാദശമാ്രായുക്തമായ പ്രാണായാമം ലഘുവും ഇതിന്റെ 
ഇട്ടിയുളളത്‌ മധ്യമവും മൂന്നിട്ടിയുളളത്‌ ഉത്തമവുമാകുന്നു. 
ലഘുവായ പ്രാണായാമത്തില്‍ വിറയലുണ്ടാകും. ഉത്തമ 
പ്രാണായാമത്തില്‍ ഇരിപ്പിടത്തില്‍ നിന്ന്‌ പൊങ്ങുന്നുവോ 
എന്നു തോന്നലുണ്ടാകുന്നു. ഇങ്ങനെ വായുവിനെ നിരോ 
ധിക്കേണ്ടതുണ്ട്‌. 


106. ബദ്ധപദ്മാ സനോ യോഗീ നമസ്കൃത്യ 
ഗുരും ശിവം I 

നാസാഗ്ര ദൃഷ്ടിയേകാകീ പ്രാണായാമം 
സമഭ്യസേത്‌. 

107. ദാരാണാം നവസംനിരുദ്ധ്യ മുതം ബദ്ധ്വാ 
ദൃഡ്ധാ ധാരണാം 1 

നീത്വാ കാലമപാവഹ്നി സഹിതം ശക്ത്യാ 
സമംചാലിതം 1 


ആത്മധ്യാനയുത സ്ത്വനേ ന വിധിനാ വിന്യസ്യ 
മൂർധ്നി സ്ഥിരം I 
യാവത്തിഷ്ഠതി താവദേവ മഹതാം സംഗോന 
സംസ്തൂയതേ 
108. പ്രാണായാമോ ഭവേദേവം പാതകേന്ധന 
പാവക [ 


ഭവോദധി മഹാസേതു 1 പ്രോച്യതേ 
യോഗിഭി 1 സദാ 
109. ആസനേന രുജം ഹന്തി പ്രാണാ യാമേന 
പാതകം I 
വികാരം മാനസം യോഗി പ്രത്യാഹാരേണ 
മുജ്ചതി. 
110. ധാരണാഭിര്‍ മനോധൈര്യം യാതി 
ചൈതന്യമദ്ഭുതം I 
സമാധോ മോക്ഷമാപ്നോതി ത്വക്ത്വാ 
കര്‍മ്മ ശുഭാശുഭം. 


P 


1 


സമാധന മോക്ഷ മാപ്നോതി തൃക്ത്വാ കര്‍മ്മ ശുഭാഭുഭം 
പത്മാസനത്തിലിരുന്നുകൊണ്ട്‌ ശിവനാകുന്ന ഗുരുവിനെ 
നമസ്കരിക്കണം. പിന്നെ നാസികാഗ്രത്തില്‍ദൃഷ്ടിയുറപ്പിച്ച്‌ 
ഏകാകിയായി പ്രാണായാമം ചെയ്യണം. നവദ്വാരങ്ങളെയും 
നിരോധിച്ച്‌ വായു അടക്കി ദൃഡമായി ശക്തി ചാലനം ചെയ്ത്‌ 
അപാനനെയും അഗ്നി സഹിതം കുണ്ഡലിനിയെയും മുക 
ളിലേക്ക്‌ കൊണ്ടുപോയി ആത്മധ്യാനത്തോടെ അതിനെ 
ശിരസ്സില്‍ നിറുത്തുക. എര്ര സമയം അത്‌ അവിടെ 
സ്ഥിമായിരിക്കുന്നോ അര്രയും നല്ലതാണ്‌. ഇങ്ങനെയുള്ള 
പ്രാണായാമം പാപമാകുന്ന വിറകിന്‌ അഗ്നിയും സംസാ 
രസാഗരതരണത്തിന്‌ സേതുവുമാണ്‌. ആസനം കൊണ്ട്‌ 
രോഗാധികളും പ്രാണായാമത്തില്‍ പാപവും ശമിക്കുന്നു. 
യോഗിയുടെ മാനസിക വികാരങ്ങള്‍ പ്രത്യാഹാരത്താല്‍ 
ദൂരീകൃതമാകുന്നു.ധാരണ കൊണഅട്‌ മനോധൈര്യവും 
സമാധിയാല്‍ അത്ഭുതാവഹമായ ചൈതന്യവും ഉണ്ടാകുന്നു. 
അങ്ങനെ യോഗി ശുഭാശുഭ കര്‍മ്മ വിമുക്തനായി മോക്ഷം 
വരിക്കുന്നു. 


111. പ്രാണായാമദ്വിഷട്കേന ്രത്യാഹാരഃ 


പ്രകീര്‍ത്തിതാ I 
പ്രത്യാഹാരദ്വിഷട്കേന ജായതേ ധാരണാശുഭാ 


112. ധാരണാ ദ്വാദശ പ്രോക്തം ധ്യാനം യോഗ 
വിശാരഭൈ [I 


ധ്യാന ദ്വാദ സകേനൈവ സമാധി രഭി ജായതേ 


13. യത്‌ സമാധന പരം ജ്യോതി രനന്തം 
വിശ്വതോ മുഖം I 


തസ്മിന്‍ ദൃഷ്ടേ ക്രിയാകര്‍മ്മ യാതാ 
യാതോ നവിദ്യതേ 


114. സംബദ്ധാസന മേഡ്രമംഘിയുഗളം 
കര്‍ണ്ണാക്ഷിനാസാ പുട 1 


ദ്വാരാദ്യംഗുലിഭിര്‍ നിയമൃപവനം വക്ര്തേണ 
വാ പുരിതം I 


ബധ്വാ വക്ഷസി ബഹ്വപാന സഹിതം 
മൂർധ്നി സ്ഥിരം I 


ധാരയേ ദേവ യാന്തി വിശേഷ തത്വസമതാം 
യോഗീശ്വര സ്തന്മനഃ 


പ്രാണായാമവും പ്രത്യാഹാരവും പന്ത്രണ്ടു തവണ 
അഭ്യസിച്ചാല്‍ ശുഭമായ ധാരണയുണ്ടാകും പന്ത്രണ്ടു തവണ 
ചെയ്യുന്ന ധാരണയെ ധ്യാനം എന്ന്‌ പറയുന്നു. പന്ത്രണ്ടു 
ധ്യാനം കൊണ്ട്‌ സമാധികൈവരും സമാധി കൈവന്നാല്‍ 
പരമജ്യോതിസ്സിന്റെ അനന്തവിശ്വതോ മുഖഭാവത്താല്‍ 
ക്രിയാകാശ ഗതാഗതങ്ങളില്‍ നിന്ന്‌ മോചനം ലഭിക്കുന്നു. 
ആസസസ്ഥനായി രണ്ടു കാലുകളും മേഡ്രസ്ഥാനത്തു 
ചേര്‍ത്തു ചെവി, കണ്ണ്‌, മൂക്ക്‌ എന്നിവയുടെ ദ്വാരങ്ങള്‍ വിരലു 
കള്‍ കൊണ്ട്ബന്ധിച്ച്‌ വായുവിനെ വായുവില്‍ കൂടി വലിച്ച്‌ 
ഉള്ളിലേക്ക്‌ കൊണ്ടു പോകണം. അതിനെ അപാനനുമായി 
യോജിപ്പിച്ച്‌ നെഞ്ചില്‍ നിരോധിക്കണം. പിന്നീട്‌ ശിരസ്സില്‍ 
സ്ഥീരീകരിക്കണം. ഇങ്ങനെ അതില്‍ തേജസ്സിനെ ലയിപ്പിച്ച്‌ 


യോഗികള്‍ സമഭാവനയോടെ വിശേഷതത്വം പ്രാപിക്കുന്നു. 


115. ഗഗനം പവനേ പ്രാപ്തേ ധ്വനി രുത്‌ 
പദ്യതേ മഹാന്‍ 1 


ഘണ്ടാദീനാം പ്രാവാദ്യാതാം നാദ 
സിദ്ധീരുദീരിതാഃ 


ആകാശത്തില്‍ കാറ്റടിക്കുമ്പോള്‍ മഹത്തായ ധ്വനി 
ഉണ്ടാകുന്നു. മണിയുടെയും മറ്റും ശബ്ദം കേള്‍ക്കപ്പെടുന്നു. 
അതോടൊപ്പം നാദ സിദ്ധിയും കൈവരുന്നു. 
116. പ്രാണായാമേന യുക്തേന സര്‍വ 
രോഗക്ഷയോ ഭവേത്‌ 1 


പ്രാണായാമ വിയുക്തഭ്യഃ സര്‍വരോഗ 
സമൂദ്‌ ഭവഃ 
117. ഹിക്കാ കാസസ്തഥാ ശ്വാസ;ശിരഃ 
കര്‍ണ്ണാക്ഷി വേദനാഃ 1 


ഭവന്തി വിവിധാഃ രോഗാഃ പവന വൃത്യയ്രകമാത്‌ഃ 


118. യഥാ സിംഹോ ഗജോ വ്യാ്ഘഃ ഭവേദ്‌ 
വശ്യഃ ശനൈഃ I 
ശനൈഃതഥൈവ സേവിതോ വായു നൃഥാ 
ഹന്തി സാധകം 


19. യുക്തം യുക്തം തൃജേത്‌ വായും യുക്തം യുക്തം 
പ്രപൂരയേത്‌ I 
യുക്തം യുക്തം പ്രബന്ധീ യാദേവം 
സിദ്ധിമവാ പാനുയാത്‌ 


120. ചരതാം ചക്ഷുരാദീനാം വിഷയേഷു 


യഥാക്രമം I 

യത്‌ പ്രത്യാരണം തേഷാം പ്രത്യാഹാരഃസ 
ഉച്യതേ. 

121. യഥാ തൃതീയ കാലേ തു രവിപ്രത്യാഹരേത്‌ 
പ്രഭാം 1 


തൃതീയാംഗസ്ഥിതോ യോഗി വികാരം മാനസം 
ഹരേത്‌ ഇത്യുപനിഷത്‌ 


സര്‍വ രോഗങ്ങളും പ്രാണായാമത്താല്‍ സുഖപ്പെടുന്നു. 
പ്രാണായാമ രഹിതമായാല്‍ സകല രോഗങ്ങളും പിടിപ്പെ 
ടുന്നു. എക്കിള്‍ ചുമ, ശ്വാസം, ചെവിവേദന, കണ്ണു വേദന 
തുടങ്ങിയ രോഗങ്ങള്‍ക്കു കാരണം വായു വികാരമാണ്‌. 
സിംഹം, ആന, വ്യാധ്ല്യം തുടങ്ങിയ ജന്തുക്കളെ സാവധാനം 
മെരുക്കിയാല്‍ വശത്താക്കാം. അതുപോലെ വായുവിനെയും 
വശത്താക്കാം.അല്ലെങ്കില്‍ അത്‌ സാധകന്റെ മരണ കാരണ 
മാകാം. വായുവിനെ യുക്തിപൂര്‍വം നിരോധിക്കണം. എ 
ന്നാല്‍ സിദ്ധി കൈവരും. വിഷയ സുഖങ്ങളിലേക്കു 
പോകുന്ന ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങളെ തടുക്കുന്നതാണ്‌ 
പ്രത്യാഹാം. മൂന്നാം യാമത്തില്‍ സൂര ൃഗ്രകാശം കുറഞ്ഞുവ 
രുന്നതു പോലെ തൃതീതാംഗസ്ഥനായി യോഗി മനോവികാ 
രങ്ങളെ നിയന്ത്രിക്കണം ഉപനിഷത്ത്‌ ഉത്ബോധിപ്പിക്കുന്നു. 


യോഗചുഡാമണി ഉപനിഷത്ത്‌ സമാപിച്ചു. 


le 


ര 


K 


പയോഗതഞോോപണങ്്ഷത്ത് 


ശാന്തിപാഠം 


ഓം. സഹനാവതു. സഹ ന ഭുനക്തു. സഹ 


വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. മാ 
വിദ്വഷാവഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷിക്ക 

ട്ടെ. രണ്ടു പേരെയും ഒരുമിച്ച്‌ പരിപാലിക്കട്ടെ. ഞങ്ങള്‍ രണ്ടു 
പേരും ഒരുമിച്ച്‌ കഴിവുകള്‍ നേടട്ടെ. ഞങ്ങളുടെ അധ്യയനം 
തേജിസ്വിയാകട്ടെ. ഞങ്ങള്‍ പരസ്പരം ദ്വേഷിക്കാതിരിക്കട്ടെ. 
ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
1. യോഗതത്വം പ്രവക്ഷ്യാമി 

യോഗിനാം ഹിത കാമ്യയാ 

യച്ഛൃത്വാ ച പഠിത്വാ ച 

സര്‍വ പാപൈ പ്രമുച്യതേ 
2. വിഷ്ണുര്‍ നാമ മഹായോഗീ 

മഹാഭൂതോ മഹാ തപാഃ 

തത്ത്വമാര്‍ഗ്ഗേ യഥാദീപോ 

ദൃശൃതേ പുരുഷോത്തമഃ 

3. തമാരാധ്യ ജഗന്നാഥം 

പ്രണിപത്യ പിതാമഹഃ 

പ്രപച്ഛയോഗതത്വം മേ 

ബ്രുഹി ചാഷ്ടാംഗ സംയുതം 
4. തമുവാച ഹൃഷികേശോ 

വക്ഷ്യാമി ശൃണു തത്വതഃ 

സര്‍വേ ജീവാ സുഖൈര്‍ ദുഃഖൈര്‍ 

മായാ ജാലേന വേഷ്ടിതാഃ 
5. തേഷാം മുക്തികരം മാര്‍ഗ്ഗം 

മായാ ജാല നിക്യൃന്തനം 

ജന്മമൃത്യു ജരാവ്യാധി- 


നാശനം മൃത്യു താരകം. 


ഞാന്‍ യോഗികളുടെ ഹിതത്തിനു വേണ്ടി യോഗതത്വത്തെ 


പ്പറ്റി പറയാം. അതു കേള്‍ക്കുകയോ പഠിക്കുകയോ ചെയ്താല്‍ 
പാപമെല്ലാം നശിക്കും. വിഷ്ണു തന്നെയാണ്‌ മഹായോഗി; 
സര്‍വഭൂതങ്ങളുടെയും ആദിമഹാഭൂതവും മഹാ തപസ്വിയും 
അദ്ദേഹം തന്നെ. ആ പുരുഷോത്തമന്‍ തത്വമാര്‍ഗ്ഗത്തില്‍ ദീപം 
പോലെ പ്രകാശിക്കുന്നു. ബ്രഹ്മാവ്‌ ജഗന്നായകനായ വിഷ്ണു 
വിനെ ആരാധിച്ച്‌ നമസ്കരിച്ച്‌ ഇങ്ങനെ പറഞ്ഞു. “അങ്ങെ 
നിക്ക്‌ അഷ്ടാംഗയുക്തമായ യോഗം ഉപദേശിച്ചു തരണം” 
അതുകേട്ട്‌ ഹൃഷികേശന്‍ പറഞ്ഞു “ഞാന്‍ ആ തത്വത്തെ 


പ്പറ്റി പറയാം. ശ്രദ്ധയോടെ കേള്‍ക്കുക. സര്‍വ ജീവികളും 
മായ യുടെ മായാജാലത്താല്‍ ബദ്ധമാണ്‌. മായാജാലം 
തകര്‍ത്ത്‌ അവര്‍ക്ക്‌ മുക്തി മാര്‍ഗ്ഗം കാണിച്ചുകൊടുക്കാനു 
ള്ളതും ജന്മ ജരാവ്യാധികളില്‍ നിന്നെല്ലാം മോചനം കിട്ടാനു 
ള്ളതുമായമാര്‍ഗ്ഗം ഇതാണ്‌” 
6. നാനാമാര്‍ഗ്ഗൈസ്തു ദുഷ്പ്രാപം 

കൈവല്യം പരമം പദം 

പതിതാ ശാസ്ത്രജാലേഷു 

പ്രജ്ഞയാ തേന മോഹിതാ 
7. അനിര്‍വാച്യം പദം വക്തും 

ന ശക്യം തത്‌ സുരൈരപി 

സ്വാത്മപ്രകാശ രൂപം തത്‌ 

കിം ശാസ്ത്രേണ പ്രകാശതേ 
8. നിഷ്കലം നിര്‍മ്മലം ശാന്തം 

സര്‍വാതീംത നിരാമയം 

തമേവ ജീവരുപേണ 

പുണ്യ പാപ പലൈര്‍വ്ൃതം 
9. പരമാത്മ പദം നിത്യം 

തത്‌ കഥം ജീവതാംഗതം സര്‍വഭാവപദാതീതം 

ജ്ഞാനരൂപം നിരഞ്ജനം 
10. വാരിവത്‌ സ്ഫുരിതം തസ്മിം- 

സ്ത്രതാഹം കൃതിരുത്ഥിതാ 

പഞ്ചാത്മകമഭൂത്‌ പിണ്ഡം 

ധാതു ബദ്ധം ഗുണാത്മകം. 

മറ്റു മാര്‍ഗ്ഗം ആശ്രയിച്ചാല്‍ കൈവല്യമാകുന്ന പരമപദം 

കിട്ടാന്‍ പ്രയാസമാണ്‌. വിവിധ ശാസ്ത്രമതങ്ങലില്‍ കുടുങ്ങി 
ജ്ഞാനികളുടെ ബുദ്ധി പകയ്ക്കുന്നു. അനിര്‍വചനീയമായ 
ആ പദം ദേവന്മാര്‍ക്കും വര്‍ണ്ണിക്കാന്‍ പ്രയാസം സ്വാത്മപ്ര 
കാശിതരൂപത്തെ ശാസ്ത്രങ്ങള്‍ക്കെങ്ങനെ പ്രകാശിപ്പിക്കാന്‍ 
കഴിയും? നിഷ്കളങ്കവും നിര്‍മ്മലവും ശാന്തവും സര്‍വാതീ 
തവും നിരാമയവുമായ തത്വം തന്നെയാണ്‌ ജീവരുപത്തില്‍ 
പുണ്യാപുണ്യഫലയുക്തമായിരിക്കുന്നത്‌. നിത്യനും ഭാവാ 
തീതനും ജ്ഞാന സ്വരൂപിയും മായാരഹിതനുമായ ആപര 
മാത്മാവിന്റെ പദം ജീവികള്‍ക്കെങ്ങനെ ലഭിക്കാം? അതില്‍ 
വെള്ളത്തിനൊത്ത സ്ഫുരണമുണ്ടായി അതില്‍ അഹങ്കാര 


മുണ്ടായി. പിന്നെ പഞ്ചമഹാഭൂതമാകുന്ന ധാതുവിനാല്‍ ബദ്ധ 
മായ ഗുണാത്മക പിണ്ഡം പിറന്നു. 


P 


N 


11. സുഖദുഃഖൈ സമായുക്തം 

ജീവഭാവനയാകുരു 

യേന ജീവാഭിധാ പ്രോക്താ 

വിശുദ്ധൈഃ പരമാത്മനി 
12. കാമക്രോധ ഭയം ചാപി 

മോഹലോഭ മദോ രജഃ 

ജന്മമൃത്യുശ്വ കാര്‍പ്പണ്യം 

ശോകസ്തന്ദ്രാ ക്ഷുധാ തൃഷ്വാ 
13. തൃഷ്ണാ ലജ്ജാ ഭയം ദുഃഖം 

വിഷാദോ ഹര്‍ഷ ഏവ ച 

ഏഭിര്‍ദോഷൈര്‍ വിനിര്‍മുക്തഃറേ 

ജീവഃ സ കേവലോ മതഃ 
14. തസ്മാദ്ദോഷവിനാശാര്‍ത്ഥ- 

മുപായം കഥയാമി തേ 

യോഗഹീനം കതം ജ്ഞാനം 

മോക്ഷദം ഭവതി ധ്രുവം 
15. യോഗോ ഹി ജ്ഞാനഹീനസ്തു 

ന ക്ഷമോ. മോക്ഷ കര്‍മ്മണി 

തസ്മാത്‌ ജ്ഞാനം ച യോഗം ച 

മുമുക്ഷുര്‍ദ്യഡമഭ്യസേത്‌ 

സുഖ ദുഃഖസമായുക്തനായി ജീവഭാവനയോടെ അത്‌ 

ചെയ്യുക. വിശുദ്ധമായ പരമാത്മാവില്‍ ജീവാഭിധം എന്ന പേരി 
നാല്‍ അത്‌ അറിയപ്പെടുന്നു. കാമം, ക്രോധം, ഭയം, മോഹം, 
ലോഭം, മദം, രജോഗുണം, ജന്മം മൃത്യു കാര്‍പ്പണ്യം ശോകം 
തന്ദ്ര, വിശപ്പ്‌, ദാഹം, തൃഷ്ണ, ലജ്ജ, ഭയം, ദുഃഖം, വിഷാ 
ദം, ഹര്‍ഷം എന്നീ ദോഷങ്ങളില്‍നിന്ന്‌ വിമുക്തമായാല്‍ ജീവന്‍ 
“കേവലം” എന്ന്‌ അറിയപ്പെടുന്നു. ദോഷങ്ങള്‍ ദുരീകരിക്കാ 
നുള്ള ഉപായം ഞാന്‍ പറയാം. യോഗവിഹീനമായ ജ്ഞാനം 
എങ്ങനെ മോക്ഷ പ്രദമായിത്തീരും? ജ്ഞാനരഹിതമായ യോഗം 
കൊണ്ട്‌ മോക്ഷം പ്രാപിക്കാന്‍ സാധ്യമല്ല. അതുകൊണ്ട്‌ മുമു 
ക്ഷുക്കള്‍ ജ്ഞാനവും യോഗവും അഭ്യസിക്കേണ്ടതുണ്ട്‌. 
16. അജ്ഞാനാദേവ സംസാരോ 

ജ്ഞാനാദേവ വിമുച്യതേ 

ജ്ഞാനസ്വരൂപമേവാദൌ 

ജ്ഞാനം ജേഞയൈകസാധനം 
17. ജ്ഞാതം യേന നിജം രൂപം 

കൈവല്യം പരമം പദം 

നിഷ്കാലം നിര്‍മ്മലം സാക്ഷാത്‌ 

സച്ചിദാനന്ദ രൂപകം 
18. ഉല്പത്തിസ്ഥിതിസംഹാര- 

സ്ഥുര്‍ത്തി ജ്ഞാനവിവര്‍ജിതം 

ഏതത്‌ ജ്ഞാനമിതി പ്രോക്ത- 


മഥ യോഗം ബ്രവീമി തേ 


K 


19. യോഗോ ഹി ബഹുധാ ബ്രഹ്മന്‍ 

ഭിദ്യതേ വ്യവഹാരതഃ 

മന്ത്രയോഗോ ലയശ്ചൈവ 

ഹഠോ/'സൌ രാജയോഗതഃ 
20. ആരംഭശ്ച ഘടശ്ചൈവ 

തഥാ പരിചയഃ സ്മൃതഃ 

നിഷ്പത്തിശ്ചേത്യവസ്ഥാ ച 

സര്‍വത്ര പരികീര്‍ത്തിതാ 

അജ്ഞാനത്താല്‍ സംസാരവും ജ്ഞാനത്താല്‍ സംസാ 

രവിമുക്തിയും ഭവിക്കുന്നു. ആദ്യമുണ്ടായത്‌ ജ്ഞാനസ്വരൂപ 
മാണ്‌. ജ്ഞാനത്താല്‍ ജേഞയം കൈവരുന്നു. ഏതൊന്നിനാല്‍ 
സ്വസ്വരൂപജ്ഞാനം ലഭിക്കുന്നു, അതുതന്നെ കൈവല്യമെന്ന 
പരമപദവും നിഷ്കളനിര്‍മ്മലമായ സച്ചിദാനന്ദ സ്വരൂപം 
ഉല്പത്തി സ്ഥിതി സംഹാരങ്ങള്‍, സ്ഫുരണജ്ഞാനം ഇവ 
കൈവരുത്തുന്നു. അതു തന്നെ യഥാര്‍ത്ഥ ജ്ഞാനം. ഇനി 
യോഗത്തെപ്പറ്റി പറയാം. ബ്രഹ്മന്‍, യോഗത്തിന്‌ വ്യവഹാര 
ദൃഷ്ട്യാ പല ഭേദങ്ങളുമുണ്ട്‌. മന്ത്രയോഗം, ലയയോഗം, ഹഠ 
യോഗം, രാജയോഗം. ഇങ്ങനെ യോഗത്തിന്‌ നാല്‌ അവസ്ഥ 
കളുണ്ടെന്നത്‌ പ്രസിദ്ധമാണ്‌. ആരംഭം ഘടം പരിചയം 
നിഷ്പത്തി ഇങ്ങനെ നാല്‍ അവസ്ഥകളുമുണ്ട്‌. 
21. ഏതേഷാം ലക്ഷണം ബ്രഹ്മന്‍ 

വക്ഷ്യേ ശൃണു സമാസതഃ 

മാതൃകാഭിയുതം മന്ത്രം 

ദ്വാദശാബ്ദം തു യോ ജപേത്‌ 
22. ക്രമേണ ലഭതേ ജ്ഞാനം 

അണിമാദിഗുണാന്മിതം 

അല്പബുദ്ധിരിമം യോഗം 

സേവതേ സാധകാധമഃ 
23. ലയയോഗശ്ചിത്തലയ; 

കോടിശഃ പരികീര്‍ത്തിതഃ 

ഗച്ഛംസ്തിഷ്ഠന്‍ ജപന്‍ ഭുഞ്ജന്‍ 

ധ്യായേന്നിഷ്കലമീശ്വരം 
24. സ ഏവ ലയയോഗഃ സ്യാത്‌ 

ഹഠ യോഗമതഃ ശൃണു 

യമശ്ച നിയമശ്ചൈവ 

ആസനം പ്രാണസംയമഃ 
25. പ്രത്യാഹാരോ ധാരണാ 

ധ്യാനം ശ്രൂുമധ്യമേ ഹരിം 

സമാധിഃ സമതാവസ്ഥാ 
സാഷ്ടാംഗോ യോഗ ഉച്യതേ 


ചുരുക്കി ഞാന്‍ ഇവയുടെ ലക്ഷണം പറയാം. മാത്ര 
യോടു ചേര്‍ന്ന മന്ത്രം ആയിരത്തി ഇരുനൂറു പ്രാവശ്യം ജപി 


I 


N 


ക്കുന്നവന്‍ ക്രമേണ അണിമ തുടങ്ങിയ അഷ്ദൈശ്വര്യ 
സിദ്ധിയെ പ്രാപിക്കുന്നു. എന്നാല്‍ അല്പ ബുദ്ധികളാണ്‌ 
അങ്ങനെയുള്ള യോഗം ചെയ്യുന്നത്‌; അവര്‍ സാധകാധമന്മാ 
രാണ്‌. ചിത്തലയത്തിന്‌ യോഗമെന്ന്‌ പറയുന്നു. അത്‌ പലവി 
ധത്തിലുമുണ്ട്‌. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങു 
മ്പോഴും ഉണ്ണുമ്പോഴും നിഷ്കളങ്കനായ പരമാത്മാവിനെ 
ധ്യാനിക്കണം. അങ്ങിനെയായാല്‍ അത്‌ ലയയോഗമാണ്‌. ഇനി 
ഹഠ യോഗം- യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാ 
ഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ്‌ അഷ്ടാംഗ 
യോഗം. 
26. മഹാമുദ്രാ മഹാബന്ധോ 

മഹാവേധ ശ്ച ഖേചരീ 

ജാലന്ധ ഉഡ്ഡീയാനശ്ച 

മൂലബന്ധസ്തഥൈവ ച 
27. ദീര്‍ഘ പ്രണവസന്ധാനം 

സിന്ധാന്ത ശ്രവണം പരം 

വജ്രോളീ ചാമരോളീ ച 

സഹജോളീ ത്രിധാ മതാ 
28. ഏതേഷാം ലക്ഷണം ബ്രഹ്മന്‍ 

പ്രത്യേകം ശൃണു തത്വതഃ 

ലഘ്വാഹാരോ യമേഷ്വോകോ 

മുഖ്യോ ഭവതി നേതരഃ 
29. അഹിംസാ നിയമേഷ്വകാ 

മുഖ്യാ വൈ ചതുരാനന 

സിദ്ധഃ പത്മാ തഥാസിംഹം ഭദ്രം ചേതി 

ചതു ഷ്ഠയം 

30. ്രഥമാഭ്യസകാലേ തു 

വിഘ്നാ സ്യുശ്ചതു രാനന 

ആലസ്യം കന്ഥനം ധൂര്‍ത്ത ഗോഷ്ഠീ 


മ്രന്താദിസാധനം 


മഹാമുദ്ര, മഹാബന്ധം, മഹാവേധം, ഖേചരീ ജാലന്ധ 
രബന്ധം, ഉഡ്ലീയാനം, മൂലബന്ധം, ദീര്‍ഘപ്രണവസന്ധാനം, 
പരമസിദ്ധാന്തശവണം. വജ്രോളി, അമരോളി, സഹജോളി, 
എന്നിവ മൂന്നുവിധത്തിലുള്ള മുദ്രകളാണ്‌. ബ്രഹ്മന്‍ അവയില്‍ 
ഓരോന്നിന്റെയും ലക്ഷണം പറയാം. യമങ്ങളില്‍ അല്പാഹാരം 
മാത്രമാണ്‌ മുഖ്യം. നിയമങ്ങളില്‍ അഹിംസയും പ്രധാനമാ 
ണ്‌. അഭ്യാസത്തിന്റെ ആദ്യഘട്ടത്തില്‍ ക്ഷീണം ആത്മ്പ്ര 
ശംസ ധൂര്‍ത്തസല്ലാപം മന്ത്ര സാധനം മുതലായ വിഘ്ന 


ങ്ങള്‍ ഉണ്ടാകും. 

31. ധാതുസ്ത്രീലാല്യകാദീനി 
മൃഗതൃഷ്ണാമയാനി വൈ 
ജ്ഞാത്വാ സുധീസ്തുജേത്‌ സര്‍വാന്‍ 


വിഘ്നാന്‍ പുണ്യപ്രഭാവതഃ 


32. പ്രാണായാമം തതഃകുര്യാത്‌ 
പത്മാസനഗതഃ സ്വയം 
സുശോഭനം മഠം കുര്യാത്‌ 
സൂക്ഷ്മദ്വാരം തു നിര്‍ഗ്രണം. 

33. സുഷ്ടയു ലിപ്തം ഗോമയേന 
സുധയാ വാ പ്രയത്നതാഃ 
മക്കുണൈര്‍മ്മശകൈര്‍ലുതൈര്‍ 
വര്‍ജിതം ച പ്രയത്നത 

34. ദിനേ ദിനേ ച. സമ്മൃഷ്ടം 

സമ്മര്‍ജന്യാ വിശേഷതഃ 

വാസിതം ച സുഗന്ധേന 
ധുപിതം ഗുല്‍ഗുലാദിഭിഃ 

35. നാത്യുച്രിതം നാതിനീചം 

ചൈലാജിനകുശോത്തരം 

തത്രോപവിശ്യ മേധാവീ 

പത്മാസന സമമ്പിതഃ 
കാമ നീകഞ്ചെന ലോലുപതയെ മൃഗതൃഷ്ണയെന്നു 

കരുതി ബുദ്ധിമാനായ സാധകന്‍ അവ കൈവെടിയണം. 

പത്മാസനസ്ഥനായി പ്രാണായാമം അഭ്യസിക്കണം. അതിന്‌ 
ഒരു നല്ല കുടീരം ചെറിയ വാതിലുകളോടുകൂടിയതും ദ്വാര 
ങ്ങളൊന്നും ഇല്ലാത്തതുമായി തീര്‍ക്കണം. ചാണകം കൊണ്ട്‌ 
അതു മെഴുകുക. മുട്ട, ചിലന്തി തുടങ്ങിയ ജീവികള്‍ ഇല്ലാ 
ത്തതായിരിക്കണം. ദിവസം തൂത്തു വൃത്തിയാക്കണം. 
ഗുല്‍ഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളാല്‍ വാസിതമാക്കു 

ക. അധികം വലുതോ ചെറുതോ അല്ലാത്ത വസ്ത്രം ധരിച്ചു 

മാന്തോലിലോ കുശാസനത്തിലോ ഇരുന്ന്‌ പത്മാസനം ശീലി 

ക്കുക. 

36. ഭൂജുകായഃ പ്രാഞ്ജലിശ്ച 
്രണമേദിഷ്ട ദേവതാം 
തതോ ദക്ഷിണ ഹസ്തസ്യ 
അംഗുഷ്ടേനൈവ പിംഗലാം 

37. നിരുധ്യ പുരയേദ്‌ വായു- 
മിഡയാതു ശനൈഃ ശനൈഃ 
യഥാശക്ത്യ വിരോധേന 
തതഃ കുര്യാച്ച കുംഭകം. 

38. പുനസ്ത്യജേത്‌ പിംഗലയാ 
ശനൈരേവ ന വേഗതഃ 
പുനഃ പിംഗളയാ പൂര്യ-- 
പുരയേദുദരം ശനൈഃ 

39. ധാരയിത്വാ യഥാശക്തി 
രേചയേദിഡയാ ശനൈഃ 


യ യാത്യജേത്തേയാ പൂര്യ ധാരയേദവിരോധതഃ 


I 


40. ജാനുപ്രദക്ഷിണീ കൃത്യ 

നദ്രുതം ന വിളംബിതം 

അംഗുലിസ്ഫോടനം കുര്യാത്‌ 

സാമാത്ര പരിഗീയതേ 

നിവര്‍ന്നിരുന്ന്‌ കൈകൂപ്പി ഇഷ്ടദേവനെ നമസ്കരിച്ച്‌ 

വലതു കൈകൊണ്ട്‌ പിംഗളയെ അമര്‍ത്തി സാവധാനം 
പുരകം ചെയ്ത്‌ നിരോധിച്ച്‌ കുംഭകം ചെയ്യുക. പിന്നെ പിംഗ 
ളമുഖേന വായുവിനെ സാധാരണ ഗതിയില്‍ പുറത്തേക്ക്‌ വിട 
ണം. പിന്നെ പിംഗളയാല്‍ വായുവിനെ വയറ്റില്‍ നിറയ്ക്കു 
ക. യഥാശക്തി ധാരണം ചെയ്തു. ഇഡമുഖേന രേചകം ചെയ്യ 
ണം. ഇങ്ങനെ ഏതു മൂക്കിന്‍ദ്വാരത്തിലൂടെയാണോ ശ്വസി 
ച്ചത്‌ അതില്‍കൂടി വീണ്ടും നിറച്ച്‌ മറ്റേ മൂക്കിന്‍ദ്വാരത്തില്‍ കൂടി 
പുറത്തേക്കു വിട്ടുകൊമണ്ടിരിക്കണം. ഏറെ പതുക്കെയോ 
ഏറെ വേഗത്തിലോ അല്ലാതെ വിരലുകൊണ്ട്‌ മുട്ട്‌ പ്രദക്ഷീക 
രിക്കുക. ആ സമയത്തെ ഒരു മാത്രയെന്ന്‌ പറയുന്നു. 
41. ഇഡയാ വായു മരോപ്യ 

ശനൈഃഷോഡശമാത്രയാ 

കുംഭയേത്‌ പൂരിതാ പശ്ചാ- 

ശ്വതുഃ ഷഷ്ഠ്യാ തു മാത്രയാ 
42. രേചയേത്‌ പിംഗളാനാഡ്യാ 

ദ്വാര്രിംശന്മാധ്രയാ പുനഃ 

പുനഃ പിംഗളയാപുര്യ- 

പൂര്‍വത്‌ സുസമാഹിതഃ 
43. പ്രാതര്‍മധ്യദിനേ സായ-- 

മര്‍ദ്ധരാത്രേ ച കും ഭകാന്‍ 

ശനൈരശീതി പര്യന്തം 

ചതുര്‍വാരം സമഭ്യസേത്‌ 
44. ഏവം മാ്രാതധ്രയാഭ്യാസാ- 

ന്നാഡീ ശുദ്ധിസ്തതോ ഭവേത്‌ 

യദാ തുനാഡീ ശുദ്ധിഃ സ്യാ- 

ത്തദാ ചിഹ്നാനി ബാഹൃതഃ 

ആദ്യം ഇഡയില്‍ കൂടി പതിനാറു മാത്ര വായുവിനെ ഉ 

ള്ളിലേയ്ക്ക്‌ വലിച്ച്‌ പിന്നെ അറുപത്തിനാലുവരെ കംഭകം 
ചെയ്തു മുപ്പത്തിരണ്ടു വരെ പിഗളനാഡിയില്‍ കൂടി രേചകം 
ചെയ്യണം. അതിനുശേഷം രണ്ടാം പ്രാവശ്യം പിംഗലയില്‍ 
കൂടി വായുവിനെ വലിച്ച്‌ മുമ്പിലത്തെപോലെ ചെയ്തുകൊ 
ണ്ടിരക്കണം. രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യക്കും അര്‍ദ്ധരാ 
ത്രിയിലും നാലുപ്രാവശ്യം സാവധാനം എണ്‍പതു കുംഭകം 
വരെ ചെയ്യണം. ഇങ്ങനെ മൂന്നുമാസത്തെ അഭ്യാസത്താല്‍ 


നാഡീശുദ്ധി കൈവരും. സാധകന്റെ ദേഹത്തില്‍ അതിന്റെ 


ചിഹ്നങ്ങളും കാണാറാകും. 


45. ജായന്തേ യോഗിനോ ദേഹേ 
താനി വക്ഷ്യാമ്യ ശേഷതഃ 
ശരീരലഘുതാ ദീപ്തിര്‍- 
ജഠരാഗ്നി വിവര്‍ദ്ധനം 

46. കൃശത്വം ച ശരീരസ്യ 
തദാജായേത നിശ്ചി തം 
യോഗവിഘ്നകരാഹാരം 
വജ്ജയേത്യോഗവിത്തമഃ 

47. ലവണം സര്‍ഷപം ചാല്- 
മുഷ്ണം തീക്ഷ്ണം ച രൂക്ഷകം 
ശാകജാതം രാമഠാദി- 
വഹി സ്ത്രി പഥസേവനം 

48. പ്രാതഃ സ്നാനോ പവാസാദി- 
കായക്നേശാംശ്വ വര്‍ജയേത്‌ 
അഭ്യാസ കാലേ പ്രഥമം 
ശസ്തം ക്ഷീരാജ്യഭോജനം 

49. ഗോധുമമുദ്ഗശാല്യന്നം 
യോഗവൃദ്ധികരം വിദുഃ 
തതഃ പരം യഥേഷ്ടം തു 
ശക്തം സ്യാദ്വായുധാരണേ 

50. യഥേഷ്ട ധാരണാദ്വായോഃ 
സിദ്ധേത്‌ കേവല കുംഭകഃ 
കേവലേ കുംഭകേ സിദ്ധേ 
രേചപുരവിവര്‍ജിതേ 

അതോടെ യോഗിയുടെ ശരീരത്തില്‍ കാണപ്പെടുന്ന ചിഹ്ന 
ങ്ങള്‍ പറയാം. ഒന്ന്‌ ശരീരലാഘവമാണ്‌. അതോടൊപ്പം ജഠ 
രാഗ്നി തീവ്രമാകുന്നു. ശരീരം നിശ്ചിന്തമാകും യോഗവിഘം 
വരുത്തുന്ന ആഹാരം കൈവെടിയണം. ഉപ്പ്‌, എണ്ണ, പുളിപ്പ്‌, 
ചുടേറിയത്‌, രുക്ഷതീഷ്ണ ഭോജനം, കായം തുടങ്ങിയവ, 


സ്ത്രീ സമ്പര്‍ക്കം, അധികം നടക്കുക, പ്രാതഃസ്നാനം, ഉപ 
വാസം തുടങ്ങിയവ വര്‍ജ്ജിക്കുക. 


അഭ്യാസാരംഭത്തില്‍ ക്ഷീരാന്നവും നെയ്കൊണ്ടുള്ള 
ഭോജനവും ശ്രേഷ്ഠമാണ്‌. ഗോതമ്പ്‌, ഉഴുന്ന്‌, അരിഭക്ഷണം 
എന്നിവ യോഗവൃദ്ധികരമാണ്‌. ഇങ്ങനെ അഭ്യാസം ചെയ്താല്‍ 
വായുവിനെ യഥേച്ഛം ധരിക്കാനുള്ള ശക്തി കിട്ടും. വായുധാ 
രണം സാധിച്ചാല്‍ കേവലകുംഭകം സിദ്ധമാകുന്നു. അപ്പോള്‍ 
രേചക പൂരകങ്ങള്‍ കൈവെടിയാം. 


51. ന തസ്യ ദുര്‍ലബം കിഞ്ചിത്‌ 
ത്രിഷു ലോകേഷു വിദ്യതേ 
പ്രസ്വേദോ ജായതേ പൂര്‍വ്വം 


മര്‍ദ്ദനം തേന കാരയേത്‌ 


N 


52. തതോപി ധാരണാദ്വായോഃ 

ക്രമേണൈവ ശനൈഃ ശനൈഃ 

കമ്പോ ബവതി ദേഹസ്്യ 

ആസന സ്ഥസ്യ ദേഹിനഃ 
53. തതോധികതരാഭ്യാസാ- 

ദുര്‍ദുരീ സ്വേന ജായതേ 

യഥാ ച ദര്‍ ദുരോ ഭാവഃ 

ഉത്പ്ലുത്യോത്പ്ലത്യ ഗച്ഛതി 
54. പദ്മാസനസ്ഥിതോ യോഗീ 

തഥാ ഗച്ഛതി ഭൂതലേ 

തതോധികതരാഭ്യാസാത്‌ 

ഭൂമിത്യാഗശ്ച ജായതേ 
55. പമോസനസ്ഥ ഏവാസന 

ഭൂമിമുത്സൃജ്യ വര്‍ത്തതേ 

അതിമാനുഷചേഷ്ടാദി 

തഥാ സാമര്‍ത്ഥൃമുദ്ഭവേത്‌ 

യോഗിക്ക്‌ അതിനുശേഷം മുന്നു ലോകത്തിലും ഒന്നും 

ദുര്‍ലഭമാവുകയില്ല. അഭ്യാസഘട്ടത്തില്‍ ഉണ്ടാകുന്ന വിയര്‍പ്പ്‌ 
ദേഹത്തില്‍ മര്‍ദ്ദിക്കണം. അതോടെ വായു ധരിക്കാനുള്ള 
ശക്തി കൂടും. അതോടെ ഇരിക്കുന്ന സാധകന്റെ ശരീരം വിറ 
യ്ക്കുന്നു. കുറെക്കഴിയുമ്പോള്‍ തവളയ്ക്കൊത്ത ചേഷ്ട ഉണ്ടാ 
കും. അതായത്‌ കുതിച്ചുചാടുന്ന അവസ്ഥാ വിശേഷം. 
അതിലും ഉപരിയായ അഭ്യാസത്തില്‍ അവന്‍ ഭൂമിയില്‍ നിന്ന്‌ 
പൊങ്ങാന്‍ തുടങ്ങുന്നു. ഇതുപോലെ അമാനുഷികപ്രവൃത്തി 
കള്‍ ചെയ്യാനും കഴിയും. 
56. നദര്‍ശയേച്ച സാമര്‍ത്ഥ്യം 

ദര്‍ശനം വീര്യ വത്തരം 

സ്വല്പം വാ ബഹുധാ ദുഃഖം 

യോഗീ ന വ്യഥതേ തദാ 
57. അല്പ മൂത്രപുരീഷശ്ച 

സ്വല്പനിദ്രശ്ച ജായതേ 

കീലവോ ദുഷികാലാലാ സ്വേദദുര്‍ഗ്ഗന്ധതാനനേ 
58. ഏതാനി സര്‍വഥാ തസ്യ 

ന ജായന്തേ തതഃ പരം 

തതോധികതരാഭ്യാസാത്‌ 

ബലമുത്‌ പദ്യതേ ബഹു 
59. യേന ഭൂചര സിദ്ധിഃ സ്യാത്‌ 

ഭൂചരാണാം ജയേക്ഷമഃ 

വ്യാഘ്വലോ വാ ശരഭോ വാപി 


ഗജോ ഗവയ ഏവ വാ 


K 


60. സിംഹോ വാ യോഗിനാ തേന 
ഗ്രിയന്തേ ഹസ്ത താഡിതാഃ 
കന്ദര്‍പ്പസ്യ യഥാ രൂപം 
തഥാ സ്യാദപി യോഗിനഃ 

പക്ഷേ തന്റെ സാമര്‍ത്ഥ്യവും ശക്തിയും മറ്റുള്ളവരുടെ 
മുന്നില്‍ പ്രകടിപ്പിക്കരുത്‌. സ്വയം കണ്ട്‌ തന്റെ ഉത്സാഹം 
വര്‍ദ്ധിപ്പിക്കുക. അതില്‍ പിന്നെ സാധാരണ പ്രയാസങ്ങ 
ളൊന്നും സാധകനുണ്ടാവില്ല. മലമൂര്രങ്ങള്‍ കുറയും നിദ്ര 
ചുരുങ്ങും, മുക്കിട്ടയോ തുപ്പലോ വിയര്‍പ്പോ വായുവിന്റെ ദുര്‍ഗ 
ന്ധമോ അവനുണ്ടാകില്ല. അഭ്യാസം വര്‍ദ്ധിക്കുന്നതോടെ നല്ല 
ശക്തിയുണ്ടാകും. എന്തിനെയും നേരിടാനുള്ള ശക്തി കിട്ടും. 
കടുവ ആന സിംഹം തുടങ്ങിയ മൃഗങ്ങളും യോഗിയുടെ 
കൈകൊണ്ടുള്ള ഒരു അടിയേറ്റാല്‍ ചത്തുപോകും. കാമ 
നൊത്ത സൌന്ദര്യവും ഉണ്ടാകും. 

61. തദ്രുപവശഗാ നാര്യഃ 
കാംക്ഷന്തേ തസ്യ സംഗമം 
യദി സംഗം കരോത്വേഷ 
തസ്യ ബിന്ദു ക്ഷയോ ഭവേത്‌ 

62. വര്‍ജയിത്വാ സ്ര്രിയാഃസാഗം 
കുര്യാഭഭ്യാസമാദരാത്‌ 
യോഗിനോംഗേ സുഗന്ധശ്ച 
ജായതേ ബിന്ദു ധാരണാത്‌ 

63. തതോ രഹസ്യുപാവിഷ്ടഃ 
പ്രണവം പ്ലുതമാത്രയാ 
ജപേത്‌ പൂര്‍വാര്‍ജിതാനാം തു 
പാപാനാം നാശഹേതവേ 

64. സര്‍വ വിഘ്നഹരോ മന്ത്രഃ 
പ്രണവഃ ര വദോഷഹാ 
ഏവമഭ്യാസയോഗേന സിദ്ധിരാരംഭസംഭവാ 

65. തതോ ഭവേത്‌ രഠ വസ്ഥാ 
പവനാഭ്യാസ തത്പരാ 
പ്രാണോപാനോ മനോ ബുദ്ധിര്‍- 
ജീവാത്മ പരമാത്മനോഃ 

66. അന്യോന്യ സാവിരോദേന 
ഏകതാ ഘടതേ യദാ 
ഹടാവസ്ഥേതി സാ പ്രോക്താ 
തച്ചിഹാനി ബ്രവീമ്യഹം 

സ്ത്രീകള്‍ അവന്റെ രൂപത്താല്‍ ആകൃഷ്ടരായി അവ 
നുമായുള്ള സംഗമം ആഗ്രഹിച്ചുവെന്നു വരാം. യോഗി സ്ത്രീ 
സംഗമം ചെയ്താല്‍ അവന്റെ വീര്യം നഷ്ടപ്പെടുന്നു. അതി 


നാല്‍ സ്ത്രീകളെ ശ്രദ്ധിക്കാതെ ദൃഡതയോടെ അഭ്യാസപര 
നാകണം. വീര്യധാരണത്താല്‍ അയാളുടെ ശരീരം സുഗന്ധി 


P 


N 


തമാകുന്നു. അയാള്‍ ഏകാന്തതയിലിരുന്ന്‌ പ്ലതമാ്രയില്‍ 
പ്രണവം ജപിക്കണം. തന്മൂലം പാപം നശിക്കു; പ്രണവം 
സര്‍വവിഘ്്‌നഹാരിയാണ്‌. ഇങ്ങനെ അഭ്യാസയോഗത്താല്‍ 
സിദ്ധി കൈവരും വായു ധാരണത്താല്‍ പ്രാണന്‍ അപാനന്‍ 
മനസ്സ്‌ ബുദ്ധി ജീവാത്മപരമാത്മാക്കള്‍ എന്നിവയുടെ പാര 
സ്പരിതമായ ഐക്യം സ്ഥാപിതമാകുന്നു. അതിന്റെ ചിഹ്ന 
ങ്ങള്‍ പറയാം. 
67. പൂര്‍വം യഃ കഥിതോഭ്യാസ- 

ശ്ചുര്‍ത്ഥാംശം പരിഗ്രഹേത്‌ 

ദിവാ വാ യദി വാ സായം 

യാമമാത്രം സമഭ്യസേത്‌ 
68. ഏകവാരം പ്രതിദിനം 

കുര്യാത്‌ കേവലകുംഭകം 

ഇന്ദ്രിയാണിീന്ദ്രിയാര്‍ത്ഥേബ്യോ 

യത്‌ പ്രത്യാഹരണം സ്ഫുടം 
69. യോഗി കുംഭകമാസ്ഥായ 

പ്രത്യാഹാര സ ഉച്യതേ 

യദ്യത്‌ പശ്യതി ചക്ഷുര്‍ ഭ്യാം 

തത്തദാത്മേതി ഭാവയേത്‌ 
70. യദ്യത്‌ ശൃണോതി കര്‍ണ്ണാഭ്യാം 

തത്തദാത്മേതി ഭാവയേത്‌ 

ലഭതേ നാസയാ യദൃ- 

ത്തത്തദാത്മേതി ഭാവയേത്‌ 

ആദ്യം ചെയ്തിരുന്ന അഭ്യാസം പിന്നീട്‌ നാലിലൊന്ന്‌ 

ചെയ്താല്‍ മതി പകലോ രാത്രിയോ ഒരു യാമം അഭ്യാസം 
ചെയ്യണം. കുഭകം മാത്രം പ്രതിദിനം ഒരു പ്രാവശ്യം ചെയ്യ 
ണം. കുംഭകം ചെയ്ത്‌ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങ 
ളില്‍നിന്ന്‌ പ്രത്യാഹരിക്കണം. ഇതാണ്‌ പ്രത്യാഹാരം. ഈ 
ഘട്ടത്തില്‍ എന്തുകണ്ടാലും ഏത്‌ കേട്ടാലും എന്ത്‌ മണപ്പി 
ച്ചാലും അവയെല്ലാം ആത്മഭാവനയോടെ സ്വീകരിക്കുക. 
71. ജിഹ്വയാ യ്രദസം ഹൃത്തി 

തത്തദാത്മേതി ഭാവയേത്‌ 

ത്വചാ യദ്യത്‌ സ്പുശേത്‌ യോഗീ 

തത്ത ദാത്മേതി ഭാവയേത്‌ 
72. ഏവം ജ്ഞാനേന്ദ്രിയാണാം തു 

തത്തത്‌ സഖ്യം സുസാധയേത്‌ 

യാമമാത്രം പ്രതിദിനം 

യോഗീ യത്നാദതന്ദ്രിതഃ 
73. യഥാവാ ചിത്തസാമര്‍ത്ഥ്യം 

ജായതേ യോഗിനോ ധ്രുവം 

ദുരശ്രുതിര്‍ദുരദൃഷ്ടിഃ 


ക്ഷണാ ദുരാഗമസ്തഥാ 


K 


74. വാക്സിദ്ധിഃ കാമരൂപത്വ- 

മദൃശ്യകരണീ തഥാ മലമൂത്ര പ്രലേപേന 

ലോഹാദേഃ സ്വര്‍ണ്ണതാ ഭവേത്‌ 
75. ഖേ ഗതിസ്തസ്യ ജായേത 

സന്തതാഭ്യാസ യോഗതഃ 

സദാ ബുദ്ധിമതാ ഭാവ്യം 

യോഗിനാ യോഗ സിദ്ധയേ 

നാക്കില്‍ ഏതു രസമാണോ ഗ്രഹിക്കപ്പെടുന്നത്‌ 

അതിനെ ആത്മരുപത്തില്‍ ഭാവിക്കണം. ത്വക്കില്‍ ഏതൊന്ന്‌ 
സ്പര്‍ശിക്കപ്പെടുന്നു, അതിലും അത്മഭാവം വേണം. ഇങ്ങനെ 
ജ്ഞാനേന്ദ്രിയ വിഷയങ്ങള്‍ സാധകം ചെയ്ത ദിവസത്തില്‍ 
ഒരു യാമം വരെ അഭ്യാസം വേണം. മാനസികമായ കഴിവു 
കള്‍ക്കു പുറമെ സാധകന്‍ ദൂരരശുതി, ദൂരദൃഷ്ടി, വാക്യസി 
ദ്ധി, കാമരൂപധാരണ, അദൃശ്യനാകാനുള്ള കഴിവ്‌ ഇതൊക്കെ 
സിദ്ധിക്കും. അയാളുടെ മലമൂര്തലേപനത്താല്‍ ഇരുമ്പ്‌ 
സ്വര്‍ണ്ണമാകുമത്രെ. ആകാശഗമനം തുടങ്ങിയ സിദ്ധികളും 
ഉണ്ടാകും. ബുദ്ധിമാനായ യോഗി ശ്രദ്ധാലുവാകണം. 
76. ഏതേ വിഘ്നാ മഹാസിദ്ധേഃ 

നരമേത്ത ത്ര ബുദ്ധിമാന്‍ 


ന ദര്‍ശയേത്‌ സ്വസാമര്‍ത്ഥ്യം യസ്യ കസ്യാ 
പിയോഗിരാട്‌ 


77. യഥാ മുഡോ യഥാ ഹൃന്ധോ 

യഥാ ബധിര ഏവ വാ 

തഥാ വര്‍ത്തേത ലോകസ്യ സ്വസാമര്‍ത്ഥ്യ 

സ്യ ഗുപ്തയേ 

78. ശിഷ്യാശ്ച സ്വസ്വകാരേഷു 

ഗ്രാര്‍ത്ഥയന്തി ന സംശയഃ 

തത്തത്‌ കര്‍മ്മ കരവ്ൃഗ്രഃ 

സ്വാഭ്യാസേ /വിസ്മൃതോ ഭവേത്‌ 
79. അവിസ്മൃത്യ ഗുരോര്‍ വാകൃ- 

മഭ്യസേത്ത ദഹര്‍ന്നാശം 

ഏവം ഭവേത്‌ ഹഠാവസ്ഥാ 

സന്തതാ ഭ്യാസയോഗതഃ 
80. അനഭ്യാസവതശ്ചൈവ 

വൃഥാ ഗോഷ്ഠ്യാ ന സിദ്ധ്യാതി 

തസ്മാത്‌ സര്‍വപ്രയതേനന 

യോഗമേവ സദാഭ്യസേത്‌ 

ഇവ മഹാസിദ്ധിക്ക്‌ വിഘഫ്നമാണ്‌. അറിവുള്ള യോഗി 

അതില്‍ താല്പര്യം കാട്ടരുത്‌. അവയില്‍ നിന്നെല്ലാം ഒഴിഞ്ഞു 
മാറണം. തന്റെ കഴിവ്‌ പ്രദര്‍ശിപ്പിക്കരുത്‌. സാധാരണക്കാരന്റെ 
മുമ്പില്‍ ഭ്രാന്തനോ ബധിരനോ മുകനോ ആയി അഭിനയി 


ക്കാം. തന്റെ കഴിവുകള്‍ ഗോപ്യമായി വെയ്ക്കണം. ശിഷ്യ 
ന്മാര്‍ അപേക്ഷിച്ചാലും വഴങ്ങാതെ സദാ അഭ്യാസത്തില്‍ നിര 


87. പൃഥി വീ യോഗതോ മൃത്യൂര്‍- 


K 


നായിരിക്കണം. ഇങ്ങനെ നിരന്തരമായ അഭ്യാസത്താല്‍ ഹഠാ 


വസ്ഥ കൈവരും അഭ്യാസത്താലേ ഇത്‌ കൈ വരുകയു 
ള്ളു. പ്രസംഗം കൊണ്ട്‌ ഒന്നും നടക്കില്ല. സദാ യോഗാഭ്യാസ 
നിരതനാവുക. 
81. തതഃ പരിചയാവസ്ഥാ 
ജായതേ ഭ്യാസ യോഗതഃ 
വായുഃ പരിചിതോ യത്നാ- 
ദഗ്നിനാ സഹി കുണ്ഡലീ 
82. ഭാവയിത്വാ സുഷുമ്നായാം 
പ്രവിശേദനിരോധതഃ 
വായുനാ സഹ ചിത്തം ച 
പ്രവേശിച്ച മഹാപഥം 


83. യസ്യ ചിത്തം സ്വപവനം സുഷുമ്നാം 
പ്രവിശേദിഹ 


ഭൂമി രാപോ / നലോ വായു- 
രാകാശശ്ചേതി പഞ്ചകഃ 

84. യേഷു പഞ്ചസു ദേവാനാം ധാരണാ 

പഞ്ചധോച്യതേ 

പാദാദി ജാനുപര്യന്തം 
പൃഥ്വി വീ സ്ഥാനമുച്യതേ 

85. പൃഥിവീ ചതുര്രന്ധം ച 
പീതവര്‍ണ്ണം ലവര്‍ണ്ണകം 
പാര്‍ത്ഥീവേ വായുമാ ശാപ്യ 
ലകാരേ സമന്വിതഃ 

86. ധ്യായംശ്ചതൂര്‍ ഭുജാകരം 
ചതുര്‍വ്രക്തം ഹിരണ്മയം 
ധാരയേത്‌ പഞ്ചഘടികം 


പൃഥിവീജയമാപ്നുയാത്‌ 


പിന്നീട്‌ അഭ്യാസത്താല്‍ പരിചയം നേടാന്‍ കഴിയുന്നു. 
അതിനെ ശ്രമിച്ച്‌ വായു സഹിതം അഗ്നിയേയും കുണ്ഡലി 
യെയും സാധകം ചെയ്ത്‌ ഭാവനാ പൂര്‍വം സുഷുമ്നയില്‍ 
പ്രവേശിക്കണം. അവിടത്തെ നിരോധം ജയിച്ച്‌ വായു 
സഹിതം മഹാ രഥത്തില്‍ പ്രവേശിക്കണം. ആരുടെ ചിത്തം 
വായു സഹിതം സുഷുമ്നയില്‍ പ്രവേശിക്കുന്നു. അവന്‍ 
പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ച മഹാഭൂത 
ങ്ങളാകുന്ന ദേവന്മാരെ അഞ്ചുവിധത്തില്‍ ധാരണം ചെയ്യു 
ന്നു. പാദം മുതല്‍ മുട്ടുവരെയുള്ള ഭാഗത്തെ പൃഥ്വീതത്വസ്ഥാ 
നമെന്നു പറയുന്നു. പൃഥ്വി ചതുഷ്കോണയുക്തവും പീത 
വര്‍ണ്ണവും ലകാരയുക്തവുമാകുന്നു. അങ്ങനെയുള്ള പൃഥ്വീ 
തത്വത്തില്‍ വായുവിനെ ആരോപിച്ച്‌ ലകാരത്തില്‍ അതിനെ 
യോജിപ്പിച്ച്‌ അതില്‍ സ്വര്‍ണ്ണമയവും ചതുര്‍ഭുജാകാരവും 
ചതുര്‍മുഖവുമായ ബ്രഹ്മത്തെ ധ്യാനിക്കണം. ഇങ്ങനെ അഞ്ചു 
ഘടികവരെ ധ്യാനിച്ചാല്‍ പൃഥ്വീതത്വ വിജയം സിദ്ധിക്കും. 


ന ഭവേദസ്യ യോഗിനഃ 
ആ ജാനോഃ പായു പര്യന്ത- 
മപാം സ്ഥാനം പ്രകീര്‍ത്തിതം. 

88. ആപോ [ര്‍ദ്ധ ചന്ദ്രം ശുക്ലം ച 
വാബീജം പരികീര്‍ത്തിതം 
വാരുണേ വായുമാരോപ്യ 
വകാരേണ സമന്മിതം 

89. സ്മരേന്നാരായണം ദേവം 
ചതുര്‍ ബാഹും കിരിടിനം 
ശുദ്ധ സ്ഫടിക സങ്കാശം 
പീത വാസസ മച്യുതം 

90. ധാരയേത്‌ പഞ്ചഘടികാഃ 
സര്‍വ പാപൈഃ പ്രമുച്യതേ 
തതോ ജലാദ്‌ ഭയം നാസ്തി 
ജലേ മൃത്യുര്‍ന വിദ്യതേ 


പൃഥ്വിയോഗപ്രഭാവത്താല്‍ യോഗിക്ക്‌ മരണമുണ്ടാവില്ല. 
മൂടുമുതല്‍ ഗുദം വരെയുളള ഭാഗത്തിന്‌ ജലതത്വസ്ഥാനമെന്ന്‌ 
പറയുന്നു. അത്‌ അര്‍ദ്ധചന്ദ്രാകാരത്തില്‍ “വാ” എന്ന ബീജ 
ത്തോടു കൂടിയതാണ്‌. ഈ ജലതത്വത്തില്‍ വായുവിനെ ആരോ 
പിച്ച്‌ “വ്യെ സമത്വയിച്ച്‌ ചതുര്‍ ബാഹുവും കിരീടധാരിയും 
സ്ഫടകി, സങ്കാശനും പീതാംബരനും അച്യുതനുമായ നാരാ 
യണനെ ധ്യാനിക്കണം. ഇങ്ങനെ അഞ്ചു നിമിഷം ധ്യാനി 
ച്ചാല്‍ ഭഗവാന്‍ സാധകനെ എല്ലാ പാപങ്ങളില്‍ നിന്നും മുക്ത 
നാക്കും. പിന്നെ ഒരു വിധത്തിലും അയാള്‍ക്ക്‌ ജലത്തില്‍നി 
ന്നുള്ള ഭയം ഉണ്ടാകുന്നില്ല. ജലത്തില്‍ അയാള്‍ക്ക്‌ മരണം 
ഉണ്ടാകില്ല. 


91. ആപായോര്‍ ഹൃദയാന്തം ച വഹിസ്ഥാനം 
്രകീര്‍ത്തിതം 
വഹിസ്ത്രീകോം രക്തം ച രേഫാക്ഷര സമുദ്രഭവം 


92. വഹനന ചാനി ല മാ രോപ്യ രേഫാക്ഷര 
സമുജ്വലം 


ത്രിയക്ഷരം വരദം രുദ്രം തരുണാദിത്വ സന്നിഭം 


93. ഭസ്മോ ദ്ധൂളിത സര്‍വാംഗം സുപ്രസന്ന 
മനുസ്മരന്‍ 


ധാരയേത്‌ പഞ്ചഘടികാ വഹിനാ സന ന ദഹൃതേ 


94. ന ദഹൃതേ ശരീരം ച പ്രവിഷ്ട സ്യാ 
ഗ്നി മണ്ഡലേ 


ആ ഹൃദയാദ്‌ ശ്രുവ്യോര്‍ മദ്ധ്യം വായുസ്ഥാനം 
്രകീര്‍ത്തിതം 


95. വായുഃ ഷട്കോണകം കൃഷ്ണം യകാരാക്ഷര 
ഭാസുരം 


മാരുതം മരുതാം സ്ഥാനേ യകാരാക്ഷരര ഭാസുരം 


P 


N 


K 


96. ധാരയേത്തത്ര സര്‍വജ്ഞമിശ്വരം വിശ്വതോ മുഖം 


ധാരയേത്‌ പഞ്ചഘടികാ വായുവത്‌ 
വ്യോമഗോഭവേത്‌. 


മലദ്വാരം മുതല്‍ ഹൃദയം വരെയുള്ള ഭാഗത്തിന്‌ അസ്ഥി 
സ്ഥാനം എന്നുപറയുന്നു. അഗ്നി ത്രികോണയുക്തവും ചുവ 
ന്നനിറമുള്ളതും രേഫയുക്തവുമാകുന്നു. അഗ്നിയില്‍ വായു 
വിനെ ആരോപിച്ച്‌ രഥത്തെ സമമ്പവയിച്ച്‌ ത്രിനേത്രനും പര 
ദനും തരുണാദിത്യ സമാനനും ഭസ്മ ധൂളിത സര്‍വാംഗനും 
ആയ രുദ്രന അനുസ്മരിക്കണം. ഇങ്ങനെ അഞ്ചുഘടിക 
ധ്യാനിച്ചാല്‍ അവന്‍ അഗ്നിയാൽ ദഹിക്കപ്പെടുകയില്ല. 
കത്തുന്ന തീയില്‍ കൂടി നടന്നാലും അവന്‍ ദഹിക്കപ്പെടില്ല. 
ഹൃദയം മുതല്‍ പുരികം വരെയുള്ള സ്ഥാനത്തിന്‌ “വായു 
സ്ഥാനമെന്ന്‌ പറയുന്നു. അത്‌ ഷ്ടകോണവും കൃഷ്ണ 
വര്‍ണ്ണവും “യ” കാരയുക്തവുമാണ്‌. വായു സ്ഥനത്തില്‍ യകാ 
രത്തോടുകൂടി വിശ്വതോഖനും സര്‍വജ്ഞനുമായ ഈശ്വരനെ 
ധ്യാനിക്കണം. ഇങ്ങനെ അഞ്ചുനിമിഷം ധ്യാനിച്ചാല്‍ വായു 
വിനെപ്പോലെ ആകാശചാരിയായിത്തീരാം. 


97. മരണം നതു വായോശ്ച ഭയം ഭവതി യോഗിനഃ 
ആഭ്രു മധ്യാത്തു മൂര്‍ധാന്ത മാകാശസ്ഥാനമുച്യതേ 

98. വ്യോമവൃത്തം ച ്രുമം ച ഹകാരാക്ഷര ഭാസുരം 
ആകാശേ വായു മാരോപ്യ ഹകാരോ പരിശങ്കരം 

99. ബിന്ദുരൂപം മഹാദേവം വ്യോമാകാരം സദാശിവം 
ശുദ്ധസ്ഫടിക സങ്കാശം ധൃത ബാലേന്ദു മലിനം 


100. പഞ്ചവ്രക്തയൂതം സാമ്യം ദശ ബാഹും 
ത്രിലോചനം 


സര്‍വായുധ്യൈര്‍ ധൃതാകാരം സര്‍വാഭൂഷണ 
ഭൂഷിതം 


101. ഉമാര്‍ധ ദേഹം വരദം സര്‍വകാരണ കാരണം 


ആകാശധാരണാ ആസ്യ ഖേചര്യത്വം 
ഭവേത്‌ ധ്രുവം 


അങ്ങനെയുള്ള യോഗിക്ക്‌ വായുവിനെ അല്പവും ഭയ 
പ്പെടേണ്ടതില്ല. വായു കാരണം അവന്‍ മരിക്കില്ല. പുരികം 
മുതല്‍ മൂര്‍ദ്ധാവു വരെയുള്ള ഭാഗത്തിന്‌ ആകാശം വൃത്താ 
കാരവും ധൂമവര്‍ണ്ണവും “ഹ” കാരത്താല്‍ പ്രകാശിതവുമാണ്‌. 
ആകാശതത്വത്തില്‍ വായുവിനെ ആരോപിച്ച്‌ വിഷ്ണു രൂപ 
ത്തില്‍ മഹാ ദേവനും വ്യോമാകാരത്തില്‍ സദാ ശിവനും ശുദ്ധ 
സ്ഫടികതുല്യനും നിര്‍മലനും ചന്ദ്രകലാധരനും പഞ്ചമു 
ഖനും സൌമ്യനും ദശബാഹുവും ത്രിനേത്രനും സര്‍വായുധ 
ധാരിയും സര്‍വഭരണഭൂഷിതനും പാര്‍വൃതീകാന്തനും സര്‍വ 
കാരണങ്ങള്‍ക്കും കാരണവുമായ ഭഗവാന്‍ ശിവനെ ആകാശ 
ത്തില്‍ ധാരണം ചെയ്താല്‍ തീര്‍ച്ചയായും ആകാശഗമനത്തി 
നുള്ള കഴിവ്‌ കൈവരുന്നു. 
102. യത്ര യത്ര സ്ഥിതോ വ്യാപി സുഖമത്യന്ത 

മശന്നുതേ 


ഏവം ച ധാരണാഃ പഞ്ചകുര്യാത്‌ യോഗീ 
വിചക്ഷണഃ 


103. തതോ ദൃഡഡാശരീരഃ സ്വാന്മ്ൃത്യു സ്തസ്്യ 
ന വിദ്യതേ 


ബ്രാഹ്മണാഃ പ്രളയേനാഹി നസീ ഭതി മഹാമതിഃ 


104. സഗുണം ധ്യാന മേതത്‌ സ്യാദണി മാദി 
ഗുണപ്രദം 
നിര്‍ഗുണ ധ്യാന യുക്തസ്യ സമാധീശ്ച 
തതോഭവേത്‌ 


അങ്ങനെയായാല്‍ സാധകന്‍ എവിടെയിരുന്നാലും വളരെ 
സുഖവാനായിത്തീരുന്നു. ഇങ്ങനെ കഴിവാര്‍ന്ന യോഗി അഞ്ചു 
വിധത്തില്‍ ധാരണം ചെയ്യണം. തന്മുലം അവന്റെ ശരീരം ദൃ 
ഡമാകുന്ന മരണഭയം ഉണ്ടാകുന്നില്ല. (ബഹ്മപ്രളയത്തിനു 
ശേഷവും അവന്‍ ദുഃഖിതനാകുന്നില്ല. ആറു നിമിഷം വരെ 
ഇങ്ങനെ വായുവിനെ നിയന്ത്രിച്ച്‌ ആകാശത്തില്‍ ഇഷ്ടസിദ്ധി 
നല്‍കുന്ന ദേവന്മാരെ ധ്യാനിക്കണം. സഗുണ രൂപ ധ്യാന 
ത്താല്‍ അണിമാദി ഗുണസിദ്ധി; നിര്‍ഗുണ ധ്യാനത്താല്‍ സമാ 


ധിയും കൈവരും. 


106. ദിന ദ്വാദശ കേ നൈവ സമാധിം സമ 
വാപ്നു യാത്‌ 
വായു നിരുധ്യ മേധാവി ജീവന്മുക്തോ ഭവ്യതയം 


107 സമാധിഃ സമതാവസ്ഥാ ജീവാത്മ പരമാത്മനോഃ 


യദി സ്വദേഹമുത്‌ സൃഷ്ടിമിച്ഛാ ചേ ദുത്‌ 
സൃജേത്‌ സ്വയം 


108. പര്രബഹ്മണി ലീയേത നതസ്യോത്ക്രാന്തി 
രിഷ്യതേ 


അഥ നോ ചേത്‌ സമുത്‌ സൃഷ്ട സ്വ ശരീരം 
പ്രിയം യദി 


109. സര്‍വലോകേഷു വിഹരന്നണിമാദി ഗുണ ന്വിതഃ 


കദാചിത്‌ സ്വേച്ഛയാ ദേവോ ഭൂത്വാ സ്വര്‍ഗ്ഗ 
മഹീയതേ 


110. മനുഷ്യാ വാപി യക്ഷോ വാ സ്വേച്ഛയാ 
വീക്ഷണാത്‌ ഭവേത്‌ 


സിംഹോ വ്യാഘോ ഗജോ വാശ്യ സ്വോച്ഛയാ 
ബഹുതാമിയാത്‌ 


യോഗം അറിയുന്ന സാധകന്‍ പന്ത്രണ്ട്‌ ദിവസങ്ങള്‍ക്കു 
ള്ളില്‍ തന്നെ സമാധി കൈവരിച്ച്‌ ജീവന്മുക്തനാകുന്നു. 
സമാധി ജീവാത്മപരമാത്മാക്കളുടെ സമാനാവസ്ഥയാണ്‌. 
അതില്‍ സ്വശീരത്യാഗം ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കില്‍ 
അങ്ങനെ ചെയ്യാം. ഇങ്ങനെപരമാത്മാവില്‍ ലയിച്ചവന്‌ 
വീണ്ടും ജന്മമില്ല. ശരീരം പ്രിയമാണെങ്കിലും അവന്‍ ശരീര 
ത്തില്‍ തന്നെ സ്ഥിതിചെയ്ത്‌ അണിമാദിസിദ്ധിമുണ്ടെങ്കില്‍ 
എപ്പോള്‍ വേണമെങ്കിലും സ്വര്‍ഗ്ഗത്തില്‍ ദേവനുമാകാം. മനു 


ഷ്യനോ യക്ഷനോ ആകാന്‍ കഴിയും സിംഹം, കടുവ മുത 


P 


ലായവയുടെ രൂപങ്ങള്‍ കൈകൊള്ളാനും കഴിയുന്നത്തണ്‌. 


111. യഥേഷ്ടമേവ വര്‍ത്തേത യദ്വാ യോഗീ മഹേശ്വരഃ 
അഭ്യാസഭേദതോ ഭേദാഃ ഫലം തു സമ മേവ ഹി 


112. പാര്‍ഷ്ണീം വാമസ്യ വാദസ്യയോനിസ്ഥാനേ 
നിയോജയേത്‌ 


പ്രസാര്യ ദക്ഷിണം പാദം ഹസ്താഭ്യാം 
ധാരയേത്‌ ദ്യഡ്ം 


113. ചിഞ്ചുകം ഹൃദി വിന്യസ്യ പൂരയേദ്വായുനാപുനഃ 
കുംഭകേന യഥാശക്തി ധാരയിത്വാ തു രേചയേത്‌ 


114. വാമാംഗേന സമഭ്യസ്യ ദക്ഷാം ഗത 
തോ/ഭ്യസേത്‌ 


പ്രസാരിതസ്തു. യഃ പാദസ്ത മൂത്ര 
പരിനാമയേത്‌ 


115. അയമേവ മഹാബന്ധ ഉദയത്രൈവ മഭ്യസേത്‌ 


മഹാബന്ധസ്ഥിതോ യോഗീ കൃത്വാ 
പൂരകമേകധീ 


116. വായുനാ ഗതി മാവൃത്യ നിദൃതം കര്‍ണ്ണമുദ്രയാ 
പുടദ്വിയം സമാക്രമ്യ വായുഃ സ്ഥുത്തി സത്വരം 


യോഗിമഹേശ്വര പദം പ്രാപിച്ചതിനുശേഷം ഇച്ഛക്കൊത്ത 
വണ്ണം കഴിയാം. ഇത്‌ അഭ്യാസഭേദം മാത്രം ഫലദൃഷ്ട്യാ രണ്ടും 
തുല്യം തന്നെ. ഇടത്തെ പാദത്തിന്റെ ഉപ്പൂറ്റിയാല്‍ യോനി 
സ്ഥാനമമര്‍ത്തി വലത്തെ പാദം നീട്ടി അതിന്റെ പെരുവിരല്‍ 
രണ്ടുകൈകൊണ്ടും ബലത്തില്‍ പിടിക്കണം. താടി നെഞ്ചോടു 
ചേര്‍ത്ത്‌ വായു ഉള്ളില്‍നിറച്ച്‌ യഥാശക്തി കംഭകം ചെയ്ത്‌ 
രേചകത്താല്‍ വായു വെളിയില്‍ വിടണം. ഈ അഭ്യാസം ഇട 
തുഭാഗത്താല്‍ ചെയ്ത്‌ വലതുഭാഗം കൊണ്ടും ചെയ്യുക. അതാ 
യത്‌ നീട്ടിയിരിക്കുന്ന കാല്‍ യോനിസ്ഥാനത്ത്‌ സ്ഥാപിക്കണം. 
ഇത്‌ “മഹാബന്ധനമാണ്‌” രണ്ടു വിധത്തിലും യോഗി ഏകാ 
ഗ്രമായി കര്‍ണ്ണമുഗ്ര മുഖേന വായു ഗതി നിരോധിച്ച്‌ രണ്ടു 
മൂക്കിന്‍ദ്വാരങ്ങളും സങ്കാചിപ്പിച്ചാല്‍ വായുവേഗം നിറയും. 


117. അയ മേവ മഹാവേധഃ സി ദ്ധൈരഭ്യസ്യത്രേ്‌ 
നിശര 


അന്തഃകപാലയുകഹരേ ജിഹ്വാം വ്യാവൃത 
ധാരയേത്‌ 
118. ശ്രൂമധ്യ ദൃഷ്ടി രപ്യേഷാ മുദ്രാ ഭവതി ഖേചരീ 
കണ്ഠമാകുണ്ല്യ ഹൃദയ സ്ഥാപയേദ്‌ 
ദൃഡയാധിയാ 


119. ബന്ധോ ജാലന്ധര്യാണ്യോ യം മൃത്യു 
മാതംഗകേസരീ 
ബന്ധോ യേന സുഷ്മനായാം പ്രാണാസ്തുഡ്ഡീ 
യതേ യതഃ 
120. ഉഡ്യാനാ ക്യോഹി ബന്ധോ യം യോഗിഭിഃ 


സമുദാഹൃതഃ 


K 


പാര്‍ഷ്ണി ഭാഗേന സംപീഡ്യ യോനി 
മാകുഞ്ചയേത്‌ ദൃഡം 
121. അപാന മൂര്‍ധ്വ മുത്ഥാപ്യ യോനി 
ബന്ധോയ മുച്യതേ 


പ്രാണാപാനഈ നാദബിന്ദു മൂലബന്ധേന 
ചൈകതാം 


122. ഗത്വാ യോഗസ്യ സ സിദ്ധീം യച്ഛതോ 
നാത്ര സംശയഃ 


കരണീ വിപരീതാഖ്യാ സര്‍വവ്യാധി വിനാശിനി 


ഈ മഹാവേധത്തെ സിദ്ധയോഗികള്‍ സദാ അഭ്യസി 
ക്കുന്നു. ഇനി ഖേചരി മുദ്ര - നാക്ക്‌ മുകളിലോട്ടു മടക്കി 
കപാലകുഹരത്തില്‍ സ്ഥാപിച്ചു. രണ്ടു പുരികങ്ങളുടെയും 
മധ്യേ ദൃഷ്ടി ഉറപ്പിക്കണം. കഴുത്ത്‌ സങ്കോചിപ്പിച്ച്‌ ദൃഡമായി 
നെഞ്ചില്‍ സ്ഥാപിച്ചാല്‍ “ജാലന്ധര മുദ്രയായി. അതിന്‌ മൃത്യു 
മാതാഗകേസരിയെന്നും പറയും. ഇതിനാല്‍ ബന്ധമായ 
പ്രാണന്‍ സുഷുമ്നയില്‍ പ്രവേശിക്കുന്നു. യോഗികള്‍ 
അതിനെ ഉഡസ്ലീയാന ബന്ധം എന്ന്‌ പറയുന്നു. ഉപ്പൂറ്റി കൊണ്ട്‌ 
യോനി സ്നാനത്തെ നല്ലപോലെ അമര്‍ത്തി അപാനനെ മുക 
ളിലേയ്ക്ക്‌ വലിക്കണം. ഇതിന്‌ യോനി ബന്ധമെന്ന്‌ പറയു 
ന്നു. ഈ വിധിപ്രകാരം പ്രാണന്‍ അപാനന്‍ നാദം ബിന്ദു 
എന്നിവയില്‍ മൂലബന്ധം മുഖേന ഏകീഭാവം കൈവരുന്നു. 
ഇത്‌ യോഗ സിദ്ധികരമാണ്‌ അടുത്തുപറയുന്നത്‌ വിപരീത 
കരണി എന്ന മുദ്രയെപ്പറ്റിയാണ്‌. ഇത്‌ സര്‍വവ്യാധി വിനാശി 
നിയാണ്‌. 


123. നിത്യ മഭഅയാസയുക്തസ്യ ജഠരാഗ്നി വിവര്‍ദ്ധിനീ 


ആഹാരോ ബഹുലസ്തസ്യ സംപാന്യ 
സാധകസ്യ ചത 


അല്പാഹാരേ യദി ഭവേദഗ്നിര്‍ ദേഹം 
ഹരേ ത്ക്ഷണാത്‌ 


124. 


അധഃ ശിരോശ്ചോര്‍ധ്വ പാദഃ ക്ഷണം സ്യാത്‌ 
പ്രഥമേ ദിനേ 


125. ക്ഷണാച്ച കിഞ്ചി ദധിക മഭ്യസേത്തു ദിനേ ദിനേ 


വലീ ച പലിതം ചൈവ ഷണ്‍മാസാര്‍ 
ദ്ധാന്നദൃശ്യതേ 


126. യാമമാത്രം തു യോ നിത്യ മഭ്യസേത്‌ സ 


തു കാലജിത്‌ 


വദ്രോളി മഭ്യസേ ദ്യസ്തു സ യോഗീ 
സിദ്ധി ഭാജനം 


127. ലഭ്യതേ യദി തസ്യൈവ യോഗസിദ്ധിഃ 


കരേസ്ഥിതാ 


അതീതാനാഗതം വേത്തി ഖേചരീ ച. 
ഭവേത്‌ ധ്രുവം 


നിത്യവും ഈ മുദ്ര സാധകം ചെയ്യുന്നവന്റെ ജഠരാഗ്നി 
വര്‍ദ്ധിക്കും. അതിന്റെ ഫലമായി സാധകന്‍ അധികം 
ആഹാരം വേണ്ടി വരും. അല്പാഹാരം തുടര്‍ന്നാല്‍ അയാ 


P 


ളുടെ ദേഹം തന്നെ തകരും. ഈ മുദ്ര അഭ്യസിക്കുന്ന ആദ്യ 
ദിവസം നിമിഷനേരം ശിരസ്സ്‌ താഴെയും പാദം മുകളിലോട്ടും 
വെയ്ക്കണം. അതിനുശേഷം എല്ലാ ദിവസവും ഓരോ നിമി 
ഷവും അഭ്യാസം വര്‍ദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ 
യായാല്‍ ആറു മാസത്തിനുള്ളില്‍ തന്നെ ശരീരത്തിലെ ചുളി 
വുകള്‍ മാറും. തലമുടിയുടെ നിറം ഏറും പ്രതിദിനം ഒരു 
യാമം വരെ അഭ്യസിക്കുന്നവന്‍ കാലനെയും ജയിക്കാന്‍ 
കഴിയും അടുത്ത്‌ വജ്രോളിമുദ്ര അഭ്യസിക്കുന്ന യോഗി അതി 
വേഗം സിദ്ധനാകുന്നു. യോഗി ഈ അഭ്യാസം ചെയ്യുന്ന 
പക്ഷം യോഗസിദ്ധി അയാളുടെ കൈയിലായിരിക്കും. ഭൂതഭ 
വിഷ്യത്തുക്കള്‍ അറിയാന്‍ അയാള്‍ക്ക്‌ സാധിക്കും. ആകാശ 
ഗമനത്തിനും അയാള്‍ക്ക്‌ കഴിവുണ്ടാകും. 


128. അമരീം യഃ പിഞ്ചേന്നിത്യം നസ്യം കൂര്‍വന്‍ 
ദിനേദിനേ 


വജ്രോളി അഭ്യസന്നത്യ മമരോളീതി കഥ്യതേ 


129. തതോ ഭവേ ദ്രാ ജയോഗോ നാന്തരാ 
ഭവതി ധ്രുവം 


യദാതു രാജ യോഗേന നിഷ്പന്നാ 
യോഗിഭിഃ ക്രീഡാ 


130. തദാ വിവേക വൈരാഗ്യം ജായതേ യോഗി 
നോ ധ്രുവം 

വിഷ്ണുര്‍നാമ മഹാ യോഗീ മഹാ ഭൂതോ 
മഹാ തപാഃ 


നിത്യവും അമരി കുടിക്കുകയും അതു മൂക്കില്‍ നസ്യം 
ചെയ്യുകയും ചെയ്ത്‌ വജ്രോളി സാധകം ചെയ്യുന്നവനെ അമ 
രോളീ സാധകനെന്ന്‌ പറയുന്നു. അവന്‍ രാജയോഗിയാണെന്ന 
കാര്യത്തില്‍ സംശയമില്ല. രാജയോഗം കൈവന്നു കഴിഞ്ഞാല്‍ 
യോഗിക്ക്‌ ഹഠയോഗത്തിന്റെ ശാരീരിക്രപക്രിയ ആവശ്യമില്ല. 
അവന്‍ ദ്യഡ്രമായി വിവേകവും വൈരാഗ്യവും കൈവരുന്നു. 
ഭഗവാന്‍, മഹാവിഷ്ണതന്നെയാണ്‌. മഹാ ഭൂതസ്വരൂപന്‍; അതു 


പോലെ മഹാ തപസ്വിയും 


131. തത്വമാര്‍ഗ്ഗേ യഥാ ദീപോ ദൃശ്യതേ പുരുഷോത്തമഃ 
യഃസ്തനഃ പൂര്‍വപീത സ്തം നിഷ്പീഡ്യ 

മുദ്മശ്നു തേ 

132. യസ്മാത്‌ ജാതോ ഭഗാത്പൂര്‍വം തസ്മി ന്തേവ 


ഭഗേരനു 
യാ മാതാ സാ പുനര്‍ ഭാര്യാ യാ ഭാര്യാ 
മാതരേ വഹി 
133. യഃപിതാ സ പുനഃപുത്രോ യഃപുത്രഃസ 
പുനഃ പിതാ 
ഏവം സഞ്ചാര ചക്രേണ കുപ ചക്രേ ഘടാ ഇവ 
134. ശ്രമന്തേ യോനി ജന്മാനി ശ്രുത്വാ ലോകാന്‍ 
സമശ്നുതേ 
ത്രയോ ലോകാ സ്ത്രയോ വേദാ സ്ത്രിര്സഃ 
സന്ധ്യാഃ സ്ത്രയ സ്വരാഃ 


K 


135. ത്രയോ/ ഗ്നയഞ്ച ത്രിഗുണാ സ്ഥിതോ 
സര്‍വത്രയാക്ഷരേ 


ര്രയാണാമക്ഷരാണാം ച യോദ്ര്‌ധീത്രേ 
പൃദ്ധമക്ഷരം 


പുരുഷോത്തമനെ തത്വമാര്‍ഗ്ഗ സഞ്ചാരിക്ക്‌ വിളക്കു 
പോലെ സ്പഷ്ടമായി കാണാന്‍ കഴിയും ഈ ജീവന്‍ 
അനേകം യോനികളില്‍ ഭ്രമണം ചെയ്തു മനുഷ്യയോനിയി 
ലെത്തുന്നു. ഒരു സമയത്ത്‌ കുടിച്ച സ്തനത്തെത്തന്നെ 
മറ്റൊരു സമയത്ത്‌ മര്‍ദ്ദിച്ച്‌ ആനന്ദമടയുന്നു ഏതു യോനിയി 
ലൂടെയാണോ ജനിച്ചത്‌ അങ്ങനെയുള്ള യോനിയില്‍ രമിക്കു 
ന്നു. ഒരു ജന്മത്തില്‍ അമ്മയായി മറ്റൊരു ജന്മത്തില്‍ ഭാര്യ 
യായിത്തീരുന്നു. ഭാര്യാമാതാവാകുന്നു. പിതാവ്‌ പുത്രനാ 
കുന്നു; പുത്രന്‍ പിതാവാകുന്നു ഇങ്ങനെ സംസാര കിണി 
റ്റിലെ ചരടുപോലെയാണ്‌ ജീവികള്‍ ഭിന്നയോനികളില്‍വന്നും 
പോയുമിരിക്കുന്നു. മൂന്നുലോകങ്ങളും മൂന്നു വേദങ്ങളും മൂന്നു 
സംഖ്യകളും മൂന്നു സ്വരങ്ങളും മൂന്ന്‌ അഗ്നികളും മൂന്നു 
ഗുണങ്ങളും എല്ലാം തന്നെ മൂന്ന്‌ അക്ഷരങ്ങളില്‍ നില 
കൊള്ളുന്നു. യോഗിക്ക്‌ മൂന്നക്ഷരങ്ങളും അര്‍ദ്ധക്ഷരവും 
അധ്യയനം ചെയ്യേണ്ടതുണ്ട്‌. 
136. തേ സർവമിദം പ്രോതം തത്‌ സര്‍വം 

തത്പരം പദം 


പുഷ്പമദ്ധ്യേ യഥാ ഗന്ധഃപയോ മധ്യേ 
യഥാ ഘൃതം 
137. തില മധ്യേ യഥാ തൈലം 


പാഷാണേഷ്വവ കാഞ്ചനം 


ഹൃദി സ്ഥാനേ സ്ഥിതം പദ്മം തസ്യവ്ര്ത 
മധോമുഖം 


138. ഉനര്‍ധ്വനാളമധോ ബിന്ദു സ്തസ്യ മധ്യേ 


സ്ഥിതം മനഃ 
അകാരേ രേചിതം പത്മമുകാരേണൈവ ഭിദ്യതേ 

139. മകാരേ ലഭതേ നാദമര്‍ദ്ധ മാത്രാ തു നിശ്ചലാ 
ശുദ്ധസ്ഫടിക സങ്കാശം നിഷ്കളം പാപനാശനം 


140. ലഭതേ യോഗ യുക്താത്മാ പുരുഷസ്തത്‌ 


പരാപ്ദം 


കൂര്‍മ്മ സ്വപാണി പാദാദി ശിരശ്ചാത്മനി 
ധാരയേത്‌ 


14. ഏവം ദ്വാരേഷ്ഠ സര്‍വേഷ്ഠ വായു പൂരിത രേചിതഃ 


നിഷിദ്ധം തു നവ ദ്വാരോ ഈര്‍ധ്വം പ്രാങ്‌ 
നിശ്വസംസ്തഥാ 


142. ഘടമധ്യേ യഥാ ദീപോ നിവാതം കുംഭകം വിദുഃ 


നിഷദ്ധൈര്‍ നവഭിഃ ദ്വാരൈഃ നിര്‍ജനേ നിരുപ 
ദ്രവേ നിശ്ചിതം ത്വാത്മമാത്രേണാ വശിഷ്ടം യോഗ 
സേവയേത്‌ ഇത്യുപനിഷത്ത്‌ 


സകലതും അതില്‍ ഓരാ പ്രോതമാണ്‌. അതുതന്നെ 
യാണു സത്യം; അതുതന്നെയാണ്‌ പരമപദം. പൂവില്‍ മണം 


P 


പോലെയും എള്ളില്‍ എണ്ണയെന്നപോലെയും പാറയില്‍ 
സ്വര്‍ണ്ണമെന്ന പോലയും അത്‌ സകലതിലും വ്യാപിച്ചിരിക്കു 
ന്നു. ഹൃദയകമലത്തിന്റെ മുഖം താഴോട്ടും അതിന്റെ നാളം 
മുകളിലോട്ടുമാണ്‌. താഴെ ബിന്ദുവും അതില്‍മനസ്സും സ്ഥിതി 
ചെയ്യുന്നു. അകാരത്തില്‍ രേചകം ചെയ്യപ്പെട്ട കമലം ഉകാര 
ത്തില്‍ ഭേദിക്കപ്പെടുന്നു. മകാരത്തില്‍ നാദം ലഭിക്കുന്നു. 
അര്‍ദ്ധമാത്രനിശ്ചലവും ശുദ്ധസ്ഫടികത്തിനൊത്തതുമാണ്‌. 
അത്‌ നിഷ്കളങ്കവും പാപനാശകവുമാണ്‌. ഇങ്ങനെ യോഗ 
യുക്തനായ പുരുഷന്‍ മോക്ഷം പ്രാപിക്കുന്നു. ആമ തലയും 


കരചരണങ്ങളും ഉള്ളിലേക്ക്‌ വലിക്കുന്നതുംപോലെ 
ദ്വാരങ്ങളില്‍ കൂടിയും നിറയ്ക്കപ്പെട്ടവായു നവ ദ്വാരങ്ങള്‍ 
ബന്ധിക്കപ്പെട്ടതിനാല്‍ മുകളിലേക്ക്‌ പോകുന്നു. കുഭകം 
എന്നു പറയുന്നത്‌ കുടത്തിന്റെ മധ്യത്തില്‍ വെയ്ക്കപ്പെട്ട ദീപ 
മെന്നപോലെയാണ്‌. യോഗസാധനയില്‍ നവദ്വാരങ്ങളും നിരോ 
ധിക്കപ്പെട്ടതിനുശേഷം നിര്‍ജനവും നിരുപ്രദവവുമായ 
സ്ഥലത്ത്‌ ആത്മാവു മാത്രം ബാക്കിയാകുന്നു എന്ന്‌ ഉപനി 
ഷത്തുകള്‍ വ്യക്തമാക്കുന്നു. 


യോഗതത്വോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


പജയഞോഗശരാജോപഞങ്ഷഎത്ത്‌ 


1. യോഗരാജം പ്രവക്ഷ്യാമി 
യോഗിനാം യോഗ സിദ്ധയേ 
മ്ര്ത യോ ഗോ ലയശ്ചൈവ 
രാജയോഗോ. ഹഠസ്തഥാ 

2. യോഗശ്ചതുര്‍ വിധഃ പ്രോക്തോ 
യോഗിഭിസ്ത്വത്വ ദര്‍ശിഭിഃ 
ആസനം പ്രാണ സംരോധോ 
ധ്യാനം ചൈവ സമാധിജഃ 

3. ഏതച്ചതുഷ്ടയം വിദ്ധി 
സര്‍വ യോഗേന സമ്മതം 
ബ്രഹ്മ വിഷ്ണു ശിവാദീനാം 
മന്ത്രം ജാപ്യ വിശാരദൈഃ 

4. സാധ്യതേ മന്ത്ര യോഗസ്തു 
വസ്തരാജാദിഭിര്‍യഥാ 
കൃഷ്ണ ദ്വൈപായനാദ്യൈസ്തു 
സാധിതോ ലയസംജ്ഞിതഃ 

5. നവസ്വേവ ഹി ചക്രേഷു 
ലയം കൃത്വാ മഹാത്മഭിഃ 
പ്രഥമം ്രഹ്മചക്രം സ്യാത്‌ 
ത്രിരാവൃത്തം ഭഗാകൃതി ഇതി. 


1. യോഗികളുടെ യോഗസിദ്ധിക്കുവേണ്ടി യോഗരാജനെ 
നിരൂപണം ചെയ്യാം. ഈ യോഗം മന്ത്രം, ലയം, രാജം, ഹഠം 


ഇങ്ങനെ നാലാണ്‌. 2. തത്വ ദ്രഷ്ടാക്കളായ യോഗികള്‍ ഇത്‌ 
നാലുപ്രകാരത്തിലെന്ന്‌ പറയുന്നു- ആസനം, പ്രാണസംരോ 
ധം, ധ്യാനം സമാധി. 3. എല്ലാ യോഗികള്‍ക്കും സമ്മതമായി 
ട്ടുള്ളത്‌ ഈ യോഗമെന്ന്‌ ധരിക്കുക. ബ്രഹ്മാവ്‌ വിഷ്ണു, 
ശിവന്‍ ഇവരുടെ മന്ത്രങ്ങള്‍ ജപിക്കേണ്ടത്‌ ഇവിടെ ആവശ്യ 
മാണ്‌. 4. വത്സരാജന്‍ തുടങ്ങിയവര്‍ മന്ത്രയോഗം സിദ്ധമാ 
ക്കിയിട്ടുണ്ട്‌. വ്യാസന്‍ തുടങ്ങിയവര്‍ ലയയോഗം സിദ്ധമാക്കി. 
5. മഹാത്മാക്കള്‍ നാലുച്രകങ്ങളുടെ ലയം സാധിച്ച്‌ യോഗ 
സിദ്ധി പ്രാപിച്ചു. ആദ്യത്തെ ച്രകം ഭഗാകൃതി ചേര്‍ന്നതാണ്‌ 
അതിനെ ബ്രഹ്മ ച്രകമെന്ന്‌ പറയുന്നു. 
6. അപാനേ മൂല കന്ദാഖ്യം 

കാമരൂപം ച തജ്ജഗുഃ 

തദേവ വഹികുണ്ഡം സ്യാത്‌ 

തത്വ കുണ്ഡലിനീ യഥാ 
7. തം ജീവരൂപിണം ധ്യായേത്‌ 

ജ്യോതിഷ്ഠം മുക്തിഹേതവേ 

സ്വാധിഷ്ഠാനം ദ്വിതീയം സ്യാത്‌ 

ച്രകം തന്മധ്യഗം വിദുഃ 
8. പഞ്ചമാഭിമുഖം ലിംഗം 

പ്രവാളാങ്കുസന്നിഭം 

തത്രോഗ്രീയാണ പീഠേഷു 


യദ്ധ്യാത്വാകര്‍ഷയേജ്ജഗത്‌ 


9. തൃതീയം നാഭിച്രകം സ്യാ- 

ത്തന്മധ്യേ തു ജഗത്‌ സ്ഥിതം 

പഞ്ചാവര്‍ത്താ മധ്യശക്തിം 

ചിന്തയേദ്വിദാകൃതിം 
10. താം ധ്യാത്വാ സര്‍വസിദ്ധീനാം 

ഭാജനം ജായതേ ബുധഃ 

ചതുര്‍ത്ഥം ഹൃദയം ച്ക്രു 

വിജ്ഞേയം തദധോമുഖം 
6. അപാന സ്ഥലത്തില്‍ മൂലകന്ദം ആണ്‌. അതിനെ കാമരൂ 
പമെന്ന്‌ പറയുന്നു. അതിനെ വഹികുണ്ഡമെന്നും കുണ്ഡ 
ലിനി എന്നും പറയാറുണ്ട്‌. 7. ഭക്തിക്കുവേണ്ടി ജ്യോതി സ്വരൂ 
പമായി ജീവരുപത്തെ ധ്യാനിക്കണം. രണ്ടാമത്തെ ച്രകം 
സ്വാധിഷ്ഠാനമാണ്‌ അത്‌ നടുഭാഗത്തായിട്ടാണ്‌. 8. പശ്ചിമാ 
ഭിമുഖ്യത്തില്‍ ഒരു ലിംഗമുണ്ട്‌ അത്‌ പ്രവാളത്തിന്റെ ഉള്ളില്‍ 
അങ്കുരമെന്ന പോലെ ശോഭകലര്‍ന്നതാണ്‌. ഉദ്രീയാണ പീഠ 
ത്തില്‍ അതിനെ ധ്യാനിച്ച്‌ പ്രപഞ്ചത്തെ തന്നിലേയ്ക്കാകര്‍ഷി 
ക്കണം. 9-10. മൂന്നാമത്തേത്‌ നാഭിച്രകമാണ്‌. അതിലാണ്‌ 
സംസാരം നിലകൊള്ളുന്നത്‌. അഞ്ചു വളയം ചേര്‍ന്ന 
മിന്നല്‍ക്കൊടി പോലെ തേജസ്സുകലര്‍ന്ന മധ്യശക്തിയെ 
ചിന്തിക്കണം. ജ്ഞാനിക്ക്‌ അതിനെ ധ്യാനിച്ച്‌ എല്ലാ സിദ്ധി 
കളും പ്രാപിക്കാന്‍ കഴിയും നാലാമത്തെ ചരകം ഹൃദയത്തി 
ലാണ്‌ അത്‌ മുഖം താഴോട്ടാണ്‌. 
11. ജ്യോതി രൂപം ച തന്മദ്ധ്യേ 

ഹംസം ധ്യായേത്‌ പ്രയത്നതഃ 

തം ധ്യാതയോ ജഗദ്‌ സര്‍വം 

പശ്യം സാന്നാധ്ര സംശയഃ 
12. പഞ്ചമം കണ്ഠച്രകം സ്യാത്‌ 

നേത്രേ വാമേ ഇഡാ ഭവേത്‌ 

ദക്ഷിണേ പിംഗളാ ജേഞയാ 

സുഷുമ്നാ മധ്യതഃ സ്ഥിതാ 
13. തത്ര ധ്യാത്വാ ശുചിജ്യോതി 

സിദ്ധീനാം ഭാജനം ഭവേത്‌ 

ഷഷ്ഠം ച താരകചക്രം 

ഘണ്ടികാസ്ഥാനമുച്യതേ 
14. ദശമദ്വാരമാര്‍ഗ്ഗം തത്‌ 

രാജദന്തം ച തജ്ജഗുഃ 

ത്രത ശൂന്യേ ലയം കൃത്വാ 

മുക്തോ ഭവതി നിശ്ചിതം 
15. ഭൂച്രകം സപ്തമാം വിദ്യാത്‌ 

ബിന്ദു സ്ഥാനം ച തദ്ധിദുഃ 

ഭ്രുവോര്‍മധ്യേ വര്‍ത്തുളം ച 


ധ്യാത്വാ ജ്യോതിഃ പ്രമുച്യതേ. 


11. പ്രകാശ സ്വരൂപമായ ഹംസത്തെ (ബ്രഹ്മം) ൽ 
ക്ലേശിച്ചാണെങ്കിലും ധ്യാനിക്കണം. പരര്ബഹ്മധ്യാനിയായ 
വ്യക്തിയുടെ വശത്തില്‍ സസാരമാകെ ഉള്‍പ്പെടുമെന്നതില്‍ 
സംശയമില്ല. 12. അഞ്ചാമത്തേത്‌ കണ്ഠ ചക്രമാണ്‌. അതിന്റെ 
ഇടത്തു ഭാഗത്ത്‌ ഇഡയും വലത്തുഭാഗത്ത്‌ പിംഗളയും മധ്യ 
ത്തില്‍ സുഷുമ്നയും സ്ഥിതിചെയ്യുന്നു. 13. ഇവയില്‍ പരമ 
പവിത്രമായ ജ്യോതിസ്സിനെ ധ്യാനിക്കുന്നവര്‍ക്ക്‌ സകല 
സിദ്ധിയും ലഭിക്കുന്നു. ആറാമത്തേത്‌ താലു ച്രകമാണ്‌. 
അതിനെ ഘണ്ടികാസ്ഥാനമെന്ന്‌ പറയും. 14 ദശദ്വാര മാര്‍ഗ്ഗ 
മെന്നു പറയുന്ന അതിന്‌ രാജദന്തമെന്നാണ്‌ പേര്‍ അവിടെ 
ശുന്യത്തില്‍ മനസ്സിനെ ഒതുക്കിയാല്‍ മനുഷ്യന്‍ തീര്‍ച്ചയായും 
മുക്തനാക്കുന്നു. 


15. ഏഴാമത്തേത്‌ ഭ്രൂചക്രമാണ്‌. അതിനെ ബിന്ദുവെന്ന്‌ പറ 
യുന്നു. പുരികങ്ങളുടെ മധ്യത്തില്‍ ഗോളാകാരമായ ജ്യോതി 
സ്സിനെ ധ്യാനിച്ച്‌ യോഗി മുക്തനായി ഭവിക്കുന്നു. 
16. അഷ്ടമാം ബ്രഹ്മര്രന്ധം സ്യാത്‌ 
പരം നിര്‍വാണ സൂചകം 
തം ധ്യാത്വാ സൂതികാഗ്രാമം 
ധുമാകാരം വിമുച്യതേ 
17. തച്ച ജാലന്ധരേ ജ്ഞേയം 
മോക്ഷദം നീലചേതസം 
നവമം വ്യോമച്രകം സ്യാത്‌ 
ദളം ഷോഡശഭിര്‍ യുതം 
18. സംവിദ്‌ ബ്രുയാച്ച തന്മദ്ധ്യേ 
ശക്തിരുദ്ധാ സ്ഥിതാപരാ 
തത്ര പൂര്‍ണ്ണഗിര പിഠേ 
ശക്തിം ധ്യാത്വാ വിമുച്യതേ 
19. ഏതേഷാം നവച്രകാണാ- 
മേകൈകം ധ്യായതോ മുനേഃ 
സിദ്ധയോ മുക്തിസഹിതാഃ 
കരസ്ഥാഃ സ്യൂര്‍ദിനേദിനേ 
20. യേ കേ ദണ്ഡദ്വയം മധ്യേ 
പശ്യന്തി ജ്ഞാന ചക്ഷുഷാ 
കദംബഗോളാകാരം തം 
ബ്രഹ്മലോകം (വജന്തി തേ 


21. 


=~ 


ഉനര്‍ധ്രശക്തി നിപാതേന 
അധഃ ശക്തേര്‍നികുഞ്ചനാത്‌ 
മധ്യശക്തി പ്രബോധേന 
ജായതേ പരമം സുഖം 
ജായതേ പരമം സുഖം - ഇതി. 


16. എട്ടാമത്തെ ചക്രം ബ്രഹ്മരന്രമാണ്‌. ആ ധൂഗ്രവര്‍ണ്ണമായ 
സൂതികാ സമൂഹം ധ്യാനിക്കുന്ന യോഗിമോക്ഷം നേടുന്നു. 


17. അത്‌ ജലന്ധരമെന്ന്‌ മനസ്സിലാക്കുക. അത്‌ നീലനിറമു 
ള്ളതും മോക്ഷം നല്‍കുന്നതുമാണ്‌. ഒന്‍പതാം ച്രകം 
വ്യോമയാണ്‌ അതിന്‌ പതിനാറ്‌ ദളങ്ങളുണ്ട്‌. 18. അതിന്റെ 
മധ്യത്തിന്റെ പേര്‍ സംവിദ്‌ എന്നാണ്‌ അതില്‍ പരാശക്തി 
അടങ്ങുന്നു. ആ പൂര്‍ണ്ണമായ ഗിരിയാല്‍ പൂര്‍ണ്ണ ശക്തിയെ 
ധ്യാനിക്കുന്ന യോഗിബന്ധന മുക്തനായിത്തീരുന്നു. 


19. ഈ ഒന്‍പത്‌ ചക്രങ്ങളില്‍ ഓരോന്നിനെയും ക്രമേണ ധ്യാനി 


ക്കുന്ന മുനിക്ക്‌ ക്രമേണ ധ്യാനിക്കുന്ന മുനിക്ക്‌ ta 
ചേര്‍ന്ന സിദ്ധികള്‍ കൈ വശമാകുന്നു. 20. ജ്ഞാന ചര 
ത്തിന്റെ മധ്യത്തില്‍ കടമ്പിന്‍ പൂക്കുലപോലെ രണ്ടു ദണ്ഡ 
ങ്ങള്‍ കാണാന്‍ കഴിയുന്നവര്‍ ബ്രഹ്മ ലോകത്തിലെത്തുന്നു. 
21. ഈര്‍ധ്വ ശക്തിനിപാതം കൊണ്ടും അധഃശക്തി സങ്കോ 
ചനം കൊണ്ടും മധ്യശക്തിയുടെ പ്രബോധനം കൊണ്ടും പര 
മമായ സുഖം ലഭിക്കുമെന്നതില്‍ സംശയമില്ല. 


യോഗരാജോപനിഷത്ത്‌ സമാപിച്ചു. 


൦൦൦൦൦ 


സ 


രാമ്മോച്ങബ്[ഘത്തു്‌ 


0 


ശാന്തിപാഠം 


ഓം പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ 
പൂര്‍ണ്ണമുദച്യതേ പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണ 


മേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തിഃ ശാന്തിഃ 


ആ പരബ്രഹ്മം പൂര്‍ണ്ണമാകുന്നു. ഈ ജഗത്തും പൂര്‍ണ്ണ 
മാകുന്നു. പൂര്‍ണ്ണ ്രഹ്മത്തില്‍ നിന്ന്‌ ഈ പൂര്‍ണ്ണ ജഗത്തു 
ണ്ടാകുന്നു. ഈ പൂര്‍ണ്ണ്രഹ്മത്തില്‍ ജഗത്ത്‌ മുഴുവന്‍ മാറ്റിവ 
ച്ചാലും പൂര്‍ണ്ണമായ ത്രഹ്മം അവശേഷിക്കുന്നു. 


ഓമഥോര്‍ധ്വം മന്ഥിന ജുഷയഃ സനകാദ്യാഭ 
ഗവന്തം ഹിരണൃഗര്‍ഭമുപാസിത്വാ ഈചുഃ ദേവഃ കഃ 
പരമോ ദേവതാഃ കാ വാ തച്ഛക്തയഃ താസു ച കാ 
വരീയസി സൃഷ്ടിഭൂതാ ച കേതി സഹോവാച:-ഹേ 
പു്രകാഃ ശൃണുതേദം ഹ വാവ ഗുഹ്യാത്‌ 
ഗുഹൃതമപ്രകാശ്യം യസ്മൈ കസ്ത്വം ന ദേയം 
സ്നിഗ്ധായ സ്രഹ്മ വാദിനേ ഗുരുഭക്തായ ദേയ 
മന്യഥാദന്തുര്‍മഹദവംഭീതകൃഷ്ണ ഹ വൈ ഹരിഃ 
പരമോദേവഃ ഷഡ്വിധൈരൈശ്വര്യൈഃ പരിപൂര്‍ണ്ണോ 
ഭഗവാന്‍ ഗോപീിഗോപസേവ്യോവ്ൃന്ദാരാധിതോ 
വ്ൃന്ദാവനേ നിനായ സ ഏകഃസര്‍വേശ്വരഃ തസ്യ ഹ 
വൈ ദ്വേ തനു നാരായണാ ഖില (ബഹ്മാണ്‌ 
ഡദാധിപതിരേകോ പ്രകൃതേ പ്രാചീനോ നിത്യഃ ഏവം 
ഹി തസ്യ ശക്തയസ്ത്വ നേകധാ ആഹ്ലാദിനീ, 
സന്ധിനീ, ജ്ഞാനേച്ഛാ, ര്രിയാദ്യാ ബഹുവിധഃ 
ശക്തയഃ താസ്വഹ്ലാദിനീ വരിയ സീ പമാന്തരംഗഭൂതാ 
രാധാകൃഷ്ണം സമാരാധായതി സദേതി രാധികാ 
ഗന്ധര്‍വേതി വ്യപ ദിശ്ൃത ഇതി യേയം രാധാ യശ്ച 


കൃഷ്ണഃ രസാബ്ധിര്‍ ദേഹേനൈഃ ക്രീധനാര്‍ത്ഥ 


ദ്വിധാഭൂത്‌ 


ഹരി ഓം ഒരിക്കല്‍ ഉനര്‍ദ്ധ്വരേതസ്സുകളായ സനകാദി 
ജൂഷിമാര്‍ ബ്രഹ്മാവിനെ സ്തുതിച്ച്‌ ചോദിച്ചു. “ഭഗവാനെ, 
ആരാണ്‌ പരമദേവന്‍? അദ്ദേഹത്തിന്റെ ശക്തികള്‍ 
ഏതൊക്കെയാണ്‌. ആ ശക്തികളില്‍ സര്‍വശ്രേഷ്ഠവും 
സൃഷ്ടിക്ക്‌ കാരണവുമായ ഏതൊരു ശക്തിയാണ്‌ വര്‍ത്തി 
ക്കുന്നത്‌ ? ര്ബഹ്മാവ്‌ പറഞ്ഞു-പുര്തന്മാരെ, ഞാന്‍ 
അതിരഹസ്യമായ ആ കാര്യം നിങ്ങളോട്‌ പറയാം. മറ്റാരോടും 
ഇതു പറയേണ്ടതില്ല. ഗുരുഭക്തനായ ബ്രഹ്മചാരിക്കു മാത്രമേ 
ഇത്‌ പറഞ്ഞു കൊടുക്കാവൂ.അതിനു വിപരീതമായി 
അനധികാരിക്ക്‌ കൊടുക്കുന്ന പക്ഷം വളരെ പാപമുണ്ടാകും. 
ഭഗവാന്‍ കൃഷ്ണനാണ്‌ ഏറ്റവും വലിയ ദേവന്‍. അദ്ദേഹം 
ആറു വിധം ഐശ്വര്യത്താലും പരിപൂര്‍ണനാണ്‌.ഗോപികളും 
ഗോപന്മാരും അദ്ദേഹത്തെ സേവിക്കുന്നു. വൃന്ദയാല്‍ 
ആരാധിതനായ അദ്ദേഹം വുന്ദാവനത്തിന്റെ അധീശ്വരനാണ്‌. 
ഏകമാത്ര സര്‍വേശ്വരനുമാണദ്ദേഹം. ശ്രീ നാരായണനും 
അദ്ദേഹത്തിന്റെ രൂപത്തില്‍ സമസ്തജഗത്തുക്കളുടെയും 
സ്വാമിയാണ്‌. ശ്രീകൃഷ്ണന്‍ പ്രകൃതിയില്‍ നിന്നും 
അപ്പുറത്തുള്ളവനാണ്‌. ആഹ്ലാദിനീ, സന്ധിനീ, ജ്ഞാനേച്ഛാ, 
ക്രിയാ തുടങ്ങി അദ്ദേഹത്തിന്‌ അനേകം ശക്തികളുണ്ട്‌. 
ഇവയില്‍ ആഹ്ലാദിനീ ശക്തിയാണ്‌ പ്രധാനം. അദ്ദേഹ 
ത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവള്‍ രാധയാണ്‌. ഭഗവന്‍ കൃഷ്ണ 
നും അവളെ ആരാധിക്കുന്നു. രാധിക “ഗന്ധര്‍വയാണെന്നും 
പറയപ്പെടാറുണ്ട്‌. എല്ലാ ഗോപികളും ഭഗവാന്റെ മഹിഷിക 
ളാണ്‌. ലക്ഷ്മിയാണ്‌ രാധയായി പിറന്നിട്ടുളളത്‌. ഭഗവാന്‍ 
സ്വയം ക്രീഡയ്ക്കായി പല രൂപങ്ങള്‍ കൈക്കൊണ്ടു. 


P 


ഇ 


ഏഷാ വൈ ഹരേഃ സര്‍വേശ്വരീ സര്‍വവിദ്യാ 
ഭ്യാസ സനാനീ കൃഷ്‌ ണ്രപാണാധിദേവീ ചേതി 
വിമുക്തേ ദേവാസ്തുവന്തി യസ്യാഗതിം വക്തും ന 
ചോത്‌ സഹേ സ വൈ യസ്യ പ്രസീദതി തസ്യ 
കതലാവകലിത സകല മിതിഏതാ മവജ്ഞായ യഃ 
കൃഷ്ണ മാരാധയിതു മിച്ഛതി സമൂഡതമ ശ്ചവേതി 
അഥഹൈതാനി നാമാനി ഗാതന്തി ശ്രുതയ 


ശ്രീരാധ ഭഗവാന്‍ ശ്രീകൃഷ്ണന്റെ സര്‍വേശ്വിയാണ്‌. 
അവള്‍ കൃഷ്ണന്റെ സര്‍വേശ്വരിയാണ്‌. അവള്‍ കൃഷ്ണന്റെ 
പ്രാണാധിക്പ്രിയയാണ്‌. നാലു വേദങ്ങളും രാധയെ സ്തുതി 
ക്കുന്നു. ്രഹ്മജ്ഞാനികളായ മുനികള്‍ക്ക്‌ രാധയെ സംബ 
ന്ധിക്കുന്ന ഗീതങ്ങളറിയാം. ആയുഷ്കാലം മുഴുവന്‍ വിവരി 
ച്ചാലും തീരാത്ത വിധം രാധയുടെ ഗുണഗണങ്ങള്‍ അപാര 
മാണ്‌. രാധയുടെ സന്തോഷത്തിന്‌ പാത്രമാകുന്നവര്‍ക്ക്‌ പരമ 
ധാമം ലഭിക്കുന്നു. രാധയെ അവണിച്ച്‌ കൃഷ്ണനെത്തന്നെ 
ആരാധിക്കുന്നവര്‍ പരമമൂഡന്മാരാണ്‌. വേദങ്ങള്‍ ഈ കാര്യം 
എടുത്തുപറയുന്നുണ്ട്‌. 


രാധാ രാസേശ്വരീ രമ്യാ കൃഷ്ണാ മന്ത്രാധി 
ദേവതാ സര്‍വാദ്യാ സര്‍വവന്ദ്യാ ച വൃന്ദാവന 
വിഹാരിണീ വൃന്ദാ രാധ്യാ രമാ 7 ശേഷ ഗോപീ 
മണ്ഡല പൂജിതാ സത്യാ സത്യപരാ സത്യഭാമാ 
ശ്രീകൃഷ്ണവല്ലഭാ വിഷഭാനു സുതാ ഗോപീ 
മൂല്രപകൃതിരീശ്വരീ ഗന്ധര്‍വാ രാധികാരമ്യാ 
രുക്മിണീ പരമേശ്വരീ പരാത്‌ പരതാപൂര്‍ണ്ണാ 
പൂര്‍ണ്ണചന്ദ്ര നിഭാനാനാ ഭുക്തി മുക്തി പ്രദാനിത്യം 
ഭവ വ്യാധിവിനാശിനീ 


രാധ, രാമേശ്വരീ, രമ്യ, കൃഷ്ണ, മന്ത്രാധിദേവത, 
സര്‍വാദ്യ, സര്‍വമന്യ, വൃന്ദാവന വിഹാരണി, വൃന്ദ, രാധ്യാ, 
രമാ, അശേഷ ഗോപീ മണ്ഡല പൂജീതാ, സത്യസത്യപര, 


സത്യഭാമ, ശ്രീകൃഷ്ണ വല്ലഭ, വൃഷഭാനുസുത, ഗോപീമൂല്‌ 
പ്രകൃതി, ഈശ്വരീ,ഗന്ധര്‍വ, രാധികാ, രമ്യ, പരമേശ്വരീ, 
പരാത്പരാ, പൂര്‍ണ്ണചന്ദ്രനിഭാനന, ഭുക്തിമുക്തിപ്രദാ, നിത്യ, 
ഭവവ്യാധി, വിനാശിനി, ഇവ രാധയുടെ വിശേഷണങ്ങളാണ്‌. 


ഇത്യേതാനി നാമാനി യഃ പരേത്‌ സ 
ജീവന്മുക്തോ ഭവതി ഇത്യാഹ ഹിരണ്യഗര്‍ഭോ ഭഗവാ 
നിതി സന്ധിനീ തു ധായ ഭൂഷണ ശയ്യാസനാദി മിത്ര 
ഭൃത്യാ ദിരുപേണ പരിണത മൃത്യു ലോകാവതരണ 
കാലേ മാതൃ പിതൃ രൂപേണ ചാ സി ദിത്യനേകാവ 
താരകാരണ ജ്ഞാനശക്തിസ്തു ക്ഷേരേതജ്ഞ 
ശക്തിരിതി ഇച്ഛന്‍ ഭൂതാ മായാ സത്വരജസ്തമോ 
മയീ ബഹിരംഗാ ജഗത്കാരണ ഭൂതാ സൈവാ 
വിദ്യാരൂപേണ ജിവ ബന്ധനഭൂതാ ക്രിയാശക്തിസ്തു 
ലീലാശക്തിരിതി യ ഇമാമുപനിഷദമധീതേ 
സോവ്രതീ ധ്രതീഭവതി സ വായുപൂതോ ഭവതി രാധാ 
കൃഷ്ണ പ്രിയോ ഭവതി സ യാവച്ചക്ഷു പാതം 
പംക്തീ പുനാതി ഓം തത്‌ സത്‌ 


ഈ നാമങ്ങള്‍ ചൊല്ലുന്നവര്‍ ജീവന്മുക്തന്മാരായി 
ഭവിക്കുന്നു. ബ്രഹ്മാവ്‌ ഈ കാര്യം എടുത്തുപറയുന്നുണ്ട്‌. 
രാധയുടെ സന്ധിനീശക്തി, വസതി, ആഭരണങ്ങള്‍, ശയ്യ, 
ആസനം, തുടങ്ങിയവയും മിശ്ര സേവകാദിലബ്ധിക്കും 
പ്രയോജനപ്പെടുന്നതാണ്‌. സത്വരജസ്ത മോഗുണാത്മകയായ 
ദേഹജഗത്തിന്‌ കാരണഭൂതയാകുന്നു. മായയാണ്‌ അവി 
ദയയുടെ രൂപത്തില്‍ ജീവനെ ബന്ധനത്തില്‍ പെടുത്തുന്നത്‌. 
ഭഗവാന്റെ ക്രിയാശക്തി തന്നെയാണ്‌ ലീലാ ശക്തി. ഈ 
ഉപനിഷത്തു വായിക്കുന്ന ര്രതഹീനനും (്വതപൂര്‍ണ്ണനായി 
ത്തീരുന്നു. അവന്‍ വായുവിനൊപ്പം പരിശുദ്ധനാകുന്നു. 
അങ്ങേ അറ്റത്തെ പരിശുദ്ധനായി അവന്‍ ഗണിക്കപ്പെടുന്നു. 
അവന്റെ ദൃഷ്ടി പതിയുന്നിടമെല്ലാം പരിശുദ്ധമാകുന്നു. 


രാധോപനിഷത്ത്‌ സമാപിച്ചു. 


EY 


പരുേഹ്യയോ പണ്ഘത്ത 
യ 


ശാന്തിപാഠം 


ഓം സഹനാവവതു. സഹനൌ ഭുനക്തു സഹ 
വീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമസ്തു. മാ 
വിദ്വിഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷിക്ക 
ണേ. ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്കണേ. 
ഞങ്ങള്‍ രണ്ടുപേരും ഒരുമിച്ച്‌ കഴിവുകള്‍ വളര്‍ത്തുമാറാകണേ. 
ഞങ്ങള്‍ പരസ്പരം വിദ്വേഷം കലരാതിരിക്കണേ. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ക 


ര 


1. ഹരി ഓം 
ഹൃദയം കുണ്ഡലീ ഭസ്മ 
രുദ്രാക്ഷ ഗണ ദര്‍ശനം 
താരസാരം മഹാവാക്യം 
പഞ്ചരബഹ്മാഗ്നി ഹോത്രകം 
2. പ്രണമ്യ ശിരസാ പാദ 
ശുകോ വ്യാസമുവാച ഹ 
കോ ദേവഃ സര്‍വദേവേഷു 
കസ്മിന്‍ ദേവാശ്ച സർവശഃ 
3. കസ്യ ശുശ്രൂഷണാന്നിത്യം 
പ്രീതാ ദേവാ ഭവന്തി മേ 
തസ്യ തദ്വചനം ശ്രുത്വാ 
പ്രത്യുവാച പിതാ ശുകം 
4. സാര്‍വദേവാത്മകോ രുദ്രഃ 
സര്‍വേ ദേവാ ശിവാത്മകഃ 
രുദ്രസ്യ ദക്ഷിണേ പാര്‍ശ്വ 
രവിര്‍ബ്രഹ്മാ ത്രയോ ഗ്നയഃ 
5. വാമപാര്‍ശ്വേ ഉമാ ദേവീ 
വിഷ്ണുഃ സോ മോ 2 പി തേ ത്രയഃ 
യാ ഉമാ സാ സ്വയം വിഷ്ണു 
യോ വിഷ്ണുഃ സഃ ഹി ചന്ദ്രമഃ 
ടയ യേ നമന്ധുന്തി ഗോവിന്ദം 
തേ നമസ്യന്തി ശകരം 
യേ ര്‍ച്ചയന്തി ഹരിം ഭക്ത്യാ 
തേ ര്‍ച്ചയന്തി വൃഷധ്വജം 


രുദ്രഹൃദയത്തില്‍ പ്രണവത്തിന്റെ മൂലതത്വം പ്രതിപാദി 
ക്കുന്നു. യോഗ കുണ്ഡലിനി, ഭസ്മ ജാബാലം, രുദ്രാക്ഷ ജാബാ 
ലം, ഗണപതി എന്നീ ഉപനിഷത്തുകളും ഈ വിഷയം പ്രതി 
പാദിക്കുന്നവനയാണ്‌. 


ഒരിക്കല്‍ ശുകദേവന്‍ തന്റെ പിതാവും മഹാ ജ്ഞാനിയു 
മായ വ്യാസന്റെ പാദങ്ങളില്‍ ശിര സ്സര്‍പ്പിച്ച്‌ പറഞ്ഞു: ഏതു ദേവ 
നാണ്‌ എല്ലാ ദേവന്മാരിലും വസിക്കുന്ത്‌? ഏതു ദേവനിലാണ്‌ 
സകലതും വസിക്കുന്നത്‌? ഏതു ദേവനം ഉപാസിച്ചാലാണ്‌ 
എല്ലാ ദേവന്മാരും എന്നില്‍ പ്രസന്നരാകുന്നത്‌? ഈ ചോദ്യം 
കേട്ട്‌ തത്വജ്ഞാനിയായ വ്യാസന്‍ പറഞ്ഞു: ഭഗവാന്‍ രുദ്രനില്‍ 
സകലദേവന്മാരും വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വലത്തുഭാ 
ഗത്ത്‌ സൂര്യനും ബ്രഹ്മവും ഗാര്‍ഹപത്യം, ദക്ഷിണം, അഹവ 
നീയം എന്നീ മൂന്ന്‌ അഗ്നികളും വസിക്കുന്നു. ഇടതുവശത്ത്‌ 
ഉമയും വിഷ്ണുവും ചന്ദ്രനും സ്ഥിത ചെയ്യുന്നു. ഈ മൂന്നു 
പേരിലും തമ്മില്‍ യാതൊരു വ്യത്യാസവും ഇല്ല. എന്തെന്നാല്‍ 
ഉമ തന്നെയാണ്‌ ഭഗവാന്‍ വിഷ്ണു. വിഷ്ണു തന്നെയാണ്‌ 
സോമന്‍. ഗോവിന്ദനെ നമസ്കരിക്കുന്നവന്‍ ശക്തിയെയും നമ 
സ്കരിക്കുന്നു. വിഷ്ണുവിനെ പൂജിക്കുന്ന ഭക്തന്‍ വൃഷധ്വജ 
നായ ശങ്കരനെത്തന്നെ പൂജിക്കുന്നു. 


7. യേ ദ്വിഷന്തി വിരൂപാക്ഷം 
തേ ദ്വിഷന്തി ജനാര്‍ദ്ദനം 
യേ രുദ്രം നാഭിജാനന്തി 
തേ ന ജാനന്തി കേശവം 
8. രുദ്രാത്‌ പ്രവര്‍ത്തതേ ബീജം 
ബീജയോനിര്‍ജനാര്‍ദ്ദനഃ 
യോ രുദ്രഃ സ സ്വയം ബ്രഹ്മാ 
യോ ബ്രഹ്മാ സ ഹുതാശനഃ 
9. ബ്രഹ്മ വിഷ്ണുമയോ രുദ്ര 
അഗ്നിഷോമാത്മകം ജഗത്‌ 
പുല്ലിംഗം സര്‍വമീശാനം 
സ്ത്രീലംഗം ഭഗവത്യുമാ 
10. ഉമാരുദ്രാത്മികാഃസര്‍വാഃ 
പ്രജാഃ സ്ഥാവര ജംഗമാഃ 
വ്യക്തം സര്‍വമുമാരൂപ 
മവ്യക്തം തു മഹേശ്വരം 
11. ഉമാ ശങ്കരയോഗോ യഃ 
സ യോഗോ വിഷ്ണു രുച്യതേ 
യസ്തു തസ്മൈ നമസ്കാരം 
കുര്യാദ്‌ ഭക്തിസമമ്പിതഃ 
ശിവനെ ദ്വേഷിക്കുന്നവര്‍ വിഷ്ണുവിനെയും ദ്വേഷിക്കു 
ന്നു. ശിവനെ മനസ്സിലാക്കാത്തവര്‍ വിഷ്ണുവിനെ മനസ്സിലാ 
ക്കുന്നില്ല. എന്തെന്നാല്‍ ശവിന്റെ തന്നെയാണ്‌ സകല ജീവിക 
ളുടെയും സൃഷ്ടികര്‍ത്താവ്‌. വിഷ്ണു ബീജരുപവുമാണ്‌. അഗ്നി 
സോമാത്മകമായ വിശ്വവും രുദ്രന്‍ തന്നെ. സൃഷ്ടിയില്‍ പുല്ലിം 
ഗരൂപത്തിലുള്ള സര്‍വവപ്രാണികളും രുദ്രനും സ്ത്രീലിംഗാത്മ 
കമായ സര്‍വ പ്രാണികളും ഉമയുമാകുന്നു. ഇങ്ങനെ സ്ഥാവ 
രജംഗമരുപത്തിലുള്ള സകലസൃഷ്ടിയും രുദ്രനും ഉമയുമാകു 
ന്നു. അവ്യക്ത പ്രപഞ്ചം രുദ്രന്റെയും വ്യക്തപ്രപഞ്ചം ഉമയു 
ടെതുമാണ്‌. ഉമാമഹേശ്വരന്മാരുടെ സംയോഗമാണ്‌ വിഷ്ണു. 
വിഷ്ണുവിനെ നമസ്കരിക്കുന്നവര്‍ ഭക്തിയോടെ പരബ്രഹ്മ 
ത്തോട്‌ ചേരുന്നു. 
12. ആത്മാനം പരമാ ത്മാന 
മന്തരാത്മാന മേവ ച 
ജ്ഞാത്വാ ത്രിവിധമാത്മാനം 
പരമാത്മാനമാശ്രയേത്‌ 
13. അന്തരാത്മാ ഭവേത്‌ ബ്രഹ്മാ 
പരമാത്മാ മഹേശ്വരഃ 
സർവേഷാമേവ ഭൂതാനാം 


വിഷ്ണുരാത്മാ സനാതനഃ 


1 


N 


a 


14. അസ്യ ത്രൈലോക്യവൃക്ഷസ്യ 
ഭൂമൌ വിടപശാഖിനഃ 
അഗ്രം മധ്യം തഥാ മൂലം 
വിഷ്ണു ബ്രഹ്മ മഹേശ്വരാഃ 

15. കാര്യം വിഷ്ണുഃ ക്രിയാ ബ്രഹ്മാ 
കാരണം തു മഹേശ്വരഃ 
പ്രയോജനാര്‍ത്ഥം രുദ്രേണ 
മൂര്‍ത്തിരേകാ ത്രിധാ കൃതാ 

16. ധര്‍മ്മോ രുദ്രോ ജഗദ്വിഷ്ണുഃ 
സര്‍വജ്ഞാനം പിതാമഹഃ 
ശ്രീരുദ്ര രുദ്ര രുദ്രേതി 
യസ്തം ബ്രൂയാദ്‌ വിചക്ഷണഃ 
കീര്‍ത്തനാത്‌ സര്‍വദേവസ്യ 
സർവപാപൈഃ പ്രമുച്യതേ 


സകല ജീവികളുടെയും ആത്മാവ്‌ വിഷ്ണുവും അന്ത 
രാത്മാവ്‌ ബ്രഹ്മാവും പരമാത്മാവ്‌ രുദ്രനുമാകുന്നു. ത്രൈലോ 
ക്യമാകുന്ന വൃക്ഷത്തിന്റെ കൊമ്പുകള്‍ പൃഥ്വിയില്‍ വ്യാപിച്ചി 
രിക്കുന്നു. അതിന്റെ അഗ്രം വിഷ്ണുവും ക്രീയാരൂപം 
ബ്രഹ്മാവും മൂലഭാഗം രുദ്രനും കാര്യരൂപം വിഷ്ണുവുമാകു 


ന്നു. ക്രിയാരൂപം ബ്രഹ്മവും കാരണരൂപം രുദ്രനുമാണ്‌. 


ഇങ്ങനെ ഭഗവാന്‍ രുദ്രന്‍ തന്നെയാണ്‌ പ്രയോജനമനുസരിച്ച്‌ 
തന്റെ മൂന്നു രൂപങ്ങള്‍ സ്വീകരിച്ചിട്ടുള്ളത്‌. പ്രപഞ്ചം വിഷ്ണു 
രൂപവും ജ്ഞാനം ബ്രഹ്മരൂപവും ധര്‍മ്മം രുദ്രരൂപവുമാകുന്നു. 
ജ്ഞാനി രുദ്രന്റെ നാമം ജപിക്കുന്നു. അതിന്റെ ഫലമായി 
അവന്‍ സകല ദേവന്മാരുടെയും നാമം ജപിക്കുന്നതിന്റെയും 
ഫലമനുഭവിച്ച്‌ പാപമുക്തനായി ഭവിക്കുന്നു. 
17. രുദ്രോ നര ഉമാ നാരീ 

തസ്മൈ തസ്യൈനമോ നമഃ 

രുദ്രോ ബ്രഹ്മാ ഉമാ വാണീ 

തസ്മൈ തസ്യ നമോ നമഃ 
18. രുദ്രോ വിഷ്ണുരുമാലക്ഷമീ 

തസ്മൈ തസ്യ നമോ നമഃ 


രുദ്രഃ സൂര്യഃ ഉമാ ഛായാ തസ്മൈ തസ്യ 
നമോ നമഃ 


19. രുദ്രസോമഉമാതാര 
തസ്മൈ തസ്യ നമോ നമഃ 
രുദ്രോ ദിവാ ഉമാ രാത്രിഃ 
തസ്മൈ തസ്യ നമോ നമഃ 
20. രുദ്രോയജ്ഞ ഉമാ വേദി 
തസ്മൈ തസ്യ നമോ നമഃ 
രുദ്രോ വഗ്നിരുമാ സ്വാഹാ 


തസ്മൈ തസൈ്യൈ നമോ നമഃ 


21. രുദ്രോ വേദ ഉമാ ശാസ്ത്രം 
തസ്മൈ തസ്യൈ നമോ നമഃ 
രുദ്രോ വൃക്ഷ ഉമാ വല്ലീ 
തസ്മൈ തസ്യൈ നമോ നമഃ 

22. രുദ്രോ ഗന്ധഃഉമാ പുഷ്പം 
തസ്മൈ തസ്യൈ നമോ നമഃ 
രുദ്രോര്‍ത്ഥഃ അക്ഷരഃ സോമ 
തസ്മൈ തസ്യൈ നമോ നമഃ 


23. രുദ്രോ ലിംഗമുമാ പീഠം തസ്മൈ തസ്യ 
നമോ നമഃ 


24. സര്‍വദേവാത്മകം രുദ്രം 
നമസ്കുര്യാത്‌ പൃഥക്‌ 
പൃഥക്‌ ഏഭിര്‍ മ്ര്തപദൈരേവ 
നമസ്യാമീശപാര്‍വതീം 

25. യത്ര യത്ര ഭവേത്‌ സാര്‍ധ 
മിമം മന്ത്രമുദീരയേത്‌ 


ബ്രഹ്മഹാ ജലമധ്യേതു സര്‍വ പാപൈടഃ പ്രമുച്യതേ 


രുദ്രന്‍ നരനും ഉമ നാരിയുമാകുന്നു. ദേവനും ദേവിക്കും 
നമസ്കാരം. രുദ്രന്‍ ബ്രഹ്മാവും ഉമ ഠാണിയുമാകുന്നു. ദേവനും 
ദേവിക്കും നമസ്കാരം. രുദ്രന്‍ വിഷ്ണുവും ഉമ ലക്ഷ്മിയു 
മാകുന്നു. രണ്ടുപേര്‍ക്കും നമസ്കാരം. രുദ്രന്‍ സൂര്യനും ഉമ 
ഛായയുമാകുന്നു. രണ്ടുപേര്‍ക്കുമ നമസ്കാരം. രുദ്രന്‍ 
സോമനും ഉമ താരയുമാകുന്നു. രണ്ടുപേര്‍ക്കും നമസ്കാരം. 
രുദ്രന്‍ പകലും ഉമ രാത്രിയുമാകുന്ന. രണ്ടുപേര്‍ക്കും നമസ്‌കാ 
രം. രുദ്രന്‍ യജ്ഞവും ഉമ വേദിയുമാകുന്നു. രണ്ടുപേര്‍ക്കും 
നമസ്കാരം.രുദ്രന്‍ വഹ്നിയും ഉമ സ്വാഹയുമാകുന്നു. 
അവര്‍ക്ക്‌ നമസ്കാരം. രുദ്രന്‍ വേദവും ഉമ ശാസ്ത്രവുമാ 
കുന്നു; രണ്ടുപേര്‍ക്കും നമസ്കാരം. രുദ്രന്‍ ഗന്ധവും ഉമ 
പുഷ്പവുമാകുന്നു. രണ്ടുപേര്‍ക്കും നമസ്കാരം. രുദ്രന്‍ 
അര്‍ത്ഥവും ഉമ അക്ഷവുമാകുന്നു. അവര്‍ക്ക്‌ നമസ്കാരം. 
രുദ്രന്‍ ലിംഗവും ഉമ പീഠവുമാകുന്നു. രണ്ടുപേര്‍ക്കും നമസ്‌കാ 
രം. സര്‍വദേവാത്മകനായ രുദ്രനെ പ്രത്യേകം നമസ്കരിക്കു 
ക. ഞാന്‍ മന്ത്രങ്ങാല്‍ ഉമാ മഹേശ്വരന്മാരെ നമസ്കരിച്ചുകൊ 
ണ്ടിരിക്കുന്നു. എവിടെ ഏതു നിലയില്‍ കഴിഞ്ഞാലും സദാ 
ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. ജലത്തില്‍ കഴിച്ച്‌ ഈ 
മന്ത്രം ജപിച്ചാല്‍ ബ്രഹ്മഹത്യാക്കാരനും പാപമവിമുക്ത നാകും. 


26. സര്‍വാധിഷാഠാനമദ്വന്ദ്വം 
പരം ബ്രഹ്മ സനാതനം 
സച്ചി ദാനന്ദരൂപം ത 
ദവാങ്മാനസഗോചരം 

27. തസ്മിന്‍ സുവിദിതേ സര്‍വം 
വിജ്ഞാനം സ്യാദിദം ശുക 
തദാത്മകത്വാത്‌ സർവസ്യ 


തസ്മാദ്‌ ഭിന്നം നഹി ക്വചിത്‌ 


N 


— 


28. ദ്വേ വിദ്യേ വേദതവ്യേ ഹി 
പരാ ചൈവാചരാചതേ 
തത്രാപരാതു വിഭ്യൈഷാ 
ജഗ്വേദോ യജുരേവ ച 

29. സാമവേദസ്തഥാഥര്‍വ 
വേദഃ ശിക്ഷാ മുനീശ്വര 
കല്പോ വ്യാകരണം ചൈവ 
നിരുക്തം ഛന്ദ ഏവ ച 

30. ജ്യോതിഷം ച യഥാ നാത്മ 
വിഷയാ അപി ബുദ്ധയഃ 
അഥൈവ പരമാ വിദ്യാ 
യയാത്മാ പരമാക്ഷരമ 

31. യത്തദദ്രോശ്യമ്രഗാഹൃ 
മഗോത്രം രൂപവര്‍ജിതം 
അചക്ഷുഃ ശ്രോത്രമത്യര്‍ത്ഥം 
തദപാണി പദം തഥാ 


32. നിത്യം വിഭും സര്‍വഗതം സുസൂക്ഷ്മം ചതദ 
വ്യയം തദ്ഭൂതയോനിം പശ്യന്തി ധീരാ ആത്മാനമാ 
ത്മനി 


സനാതനുവം സര്‍വാധിഷ്ഠനവും മനോവാഗതീതവും 


സച്ചിദാനന്ദ സ്വരൂപവുമായ പരരബഹ്മത്തെ നല്ല പോലെ അറി 


യുന്നവന്‍ സമ്പൂര്‍ണ്ണ രഹസ്യവും അറിഞ്ഞവനായിത്തീരുന്നു. 


എന്തെന്നാല്‍ ആ പരബ്രഹ്മത്തില്‍ നിന്നു ഭിന്നമായട്ടൊന്നുമി 
ല്ല. ഇതെല്ലാം അതിന്റെ രൂപം തന്നെ. പരാ എന്നു അപര എന്നു 
രണ്ടു വിദ്യകളുണ്ട്‌. ജൂക്ക്‌, യജുസ്സ്‌, സാമം. അഥര്‍വം എന്നീ 
നാലു വേദങ്ങളും ശിക്ഷ, കല്പം, ഛന്ദസ്സ്‌, വ്യാകരണം, നിരു 
ക്തം, ജ്യോതിഷം എന്നീ ആറു ശാസ്ത്രങ്ങളും അപരാവിദ്യ 
യാണ്‌. ഇതില്‍ ആത്മവിഷയമല്ലാത്ത മറ്റെല്ലാ ബൌദ്ധിക 
ജ്ഞാനവും ചേര്‍ന്നിട്ടുണ്ട്‌. ആത്മജ്ഞാനം പരാവിദ്യയാലാണ്‌ 
ലഭിക്കുന്നത്‌. അതാണ്‌ അനശ്വരമായ പരമതത്വം. അത്‌ അദ്യ 
ശ്യവും അഗ്രാഹ്യവുമാണ്‌. അതിന്‌ നാമമോ രൂപമോ ഗോത്രമോ 
ഇല്ല. കരചരണങ്ങളില്ല. അത്‌ വിഷയാതീതമാണ്‌. നിര്‍വികാര 
മാണ്‌. സര്‍വത്തിന്റെയും ആശ്രയസ്ഥാനമാണ്‌. ജ്ഞാനി ആ 


പരമാത്മാവിനെ ആത്മാവില്‍ ദര്‍ശിക്കുന്നു. 
33. യഃ സര്‍വജ്ഞഃ സര്‍വവിദ്യോ 
യസ്യ ജ്ഞാനമയം തപഃ 
തസ്മാദ്രതാന്നരുപേണ ജായതേ ജഗദാവലിഃ 
34. സത്യവത്ഭാതി തത്സർവം 
രജ്ജു സര്‍പ്പവദാ സ്ഥിതം 
തദേതദക്ഷരം സത്യം 


തദ്വിജ്ഞായ വിമുച്യതേ 


K 


35. ജ്ഞാനേനൈവ ഹീ സംസാര 
വിനാശോ നൈവ കര്‍മ്മണാ 
ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം സദ്‌ 
ഗുരും ഗച്ഛേദ്യഥാവിധി 

36. ഗുരുസ്തസ്മൈ പരാം വിദ്യാം 
ദദ്യാദ്‌ ബ്രഹ്മാത്മ ബോധിനീം 
ഗുഹായാംനിഹിതം സാക്ഷാ 
ദക്ഷരം വേദ ചേന്നരഃ 

37. ഛിത്വാ വിദ്യാമഹാഗ്രന്ഥിം 
ശിവം ഗച്ഛേത്‌ സനാതനം 
തദേതദമൃതം സത്യം 
തദ്‌ ബോദ്ധവ്യം മുമുക്ഷുഭിഃ 

38. ധനുസ്താരം ശരോഹ്യാത്മാ 
ബ്രഹ്മ തല്ലക്ഷ്യ മുച്യതേ 
അപ്രമത്തേന വേദ്ധവ്യം 
ശരവത്തന്മയോ ഭവേത്‌ 

39. ലക്ഷ്യം സര്‍വഗതം ചൈവ 
ശരാഃ സര്‍വഗതോ മുഖഃ 
വേദ്ധാസര്‍വഗതശ്ചൈവ 
ശിവലക്ഷ്യം ന സംശയഃ 

ഭോക്തൃ രൂപത്തിലും മറ്റു വിധത്തിലുമുള്ള വിശ്വം പ്രക 
ടമാകുന്നത്‌ ബ്രഹ്മത്തില്‍ നിന്നുമാണ്‌. ആ ബ്രഹ്മം സര്‍വ 
ജ്ഞവും സകല വിദ്യകളുടെയും ആശ്രയസ്ഥാനവുമാകുന്നു. 
അതിന്റെ തപസ്സ്‌ ജ്ഞാനം തന്നെ. സത്യമെന്നു തോന്നിപ്പിക്കുന്ന 

ഈ വിശ്വം കയറിലെ സര്‍പ്പ പ്രതീതി പോലെ ബ്രഹ്മത്തില്‍ 

സ്ഥിതി ചെയ്യുന്നു വിശ്വം അസത്യമാണ്‌. ബ്രഹ്മം അവിനാ 

ശിയും സത്യവുമാണ്‌. ഇതറിയുന്ന വ്യക്തി മോക്ഷം പ്രാപി 
ക്കുന്നു. കര്‍മ്മത്താല്‍ പ്രപഞ്ചപാശം ഛേദിക്കപ്പെടില്ല. ജ്ഞാനം 
കൊണ്ടു മാത്രമേ അത്‌ സാധിക്കൂ. അതിനാല്‍ മുമുക്ഷു ബ്രഹ്മ 
നിഷ്ഠനും ശ്രോത്രിയനുമായ ഗുരുവിനെ ശണം പ്രാപിക്കണം. 
ഗുരു അവന്‍ ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന ജ്ഞാനം 
നല്‍കുന്ന പരാ വിദ്യ പഠിപ്പിക്കണം. ഗുഹാനിഹിതവും അവി 
നാശിയുമാ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന വ്യക്തിയുടെ 
അവിദ്യയാകുന്ന ബന്ധനം ഛേദിക്കപ്പെടുന്നു. അതോടെ 
പുരാണ പുരുഷനായ ശിവന്റെ സാമീപ്യം ലഭിക്കുന്നു. അമൃ 
താത്മകമായ ഈ സത്യം മുമുക്ഷുക്കളായ സാധകന്മാര്‍ അറി 
ഞ്ഞിര്‍കണം. ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിന്‌ പ്രണവും വില്ലും 
ആത്മാവ്‌ അമ്പുമാകുന്നു. അതിനെ ഛേദിക്കാന്‍ ആലസ്യം 
വെടിയണം. ബ്രഹ്മത്തില്‍ ലക്ഷ്യം ഭേദിക്കുവാന്‍ ബാണം 
ക്രിയാനിരതമായിരിക്കുന്നതു പോലെ മുഴുകണം. ബ്രഹ്മമാ 


കുന്ന ലക്ഷ്യം സര്‍വഹതമാണ്‌ ആത്മാവ്‌ സര്‍വതോമുഖമാണ്‌ 


സാധകന്‍ സര്‍വഗതനായാല്‍ ശിവനാകുന്ന ലക്ഷ്യം സംശയ 


P 


ലേശമെന്യേ പ്രാപിക്കാം. 


ft 


N 


40. ന തത്ര ചന്ദ്രര്‍ക്കവവുഃ പ്രകാശതേ 
ന വാന്തി വാതാ സകലാ ദേവതാശ്ച 
സ ഏഷ ദേവഃ കൃതഭാവഭൂതഃ 
സ്വയം വിശുദ്ധോ വിരജഃ പ്രകാശതേ 
അവിടെ ചന്ദ്രന്റെയും സൂര്യന്റെയും ഗ്രകാശമില്ല; 
അവിടെ കാറ്റടിക്കുന്നില്ല. വായുവിനോ അന്യദേവന്മാര്‍ക്കോ 
എത്താല്‍ കഴിയുന്നില്ല. അങ്ങനെയുള്ള പരമാത്മാവ്‌ തന്റെ 
നിര്‍മ്മലവും നിര്‍ഗുണവുമായ രൂപത്തില്‍ പ്രകാശിക്കുന്നു. 
41. ദ സുപര്‍ണ്ണ ശരീരേസ്മിന്‍ 
ജീവേശാഖ്യ സഹ സ്ഥിത 
തയോര്‍ജിവഃ ഫലം ഭൂങ്ക്തേ 
കര്‍മ്മണോ ന മഹേശ്വക. 
42. കേവലം സാക്ഷിരുപേണ 
വിനാഭോഗം മഹേശ്വക 
പ്രകാശതേ സ്വയം ഭേദഃ 
കല്പിതോ മായയാ തയോഃ 
43. ഘടാകാശമടാകാശാ 
യഥാകാശ്രപഭേദതഃ 
കല്പിത പരമ ജീവ 
ശിവരുപേണ കല്പിത 
44. തത്ത്വതശ്ച ശിവഃ സാക്ഷാ- 
ച്ചിജ്ജിവശ്ച സ്വതഃ സദാ 
ചിച്ചിദാകാരതോ ഭിന്നാ 
നഭിന്നാ, ചിത്ത്വ ഹാനിതഃ 
45. ചിതശ്ചിന്നചിദാകാരാ- 
ഭിദ്യതേ ജഡരൂപതഃ ഭിദ്യതേ ചേജ്ജഡോ ഭേദ 
ശ്ചിദേകാ സര്‍വദാ ഖലു 
46. തര്‍ക്കതശ്ച പ്രമാണാച്ച 
ചിദേകത്വവ്യവസ്ഥിതേഃ 
ചിദേകത്വപരിജ്ഞാനേ 
ന ശോചതി ന മുഹൃതി 
47. അദ്വൈതം പരമാനന്ദഃ 
ശിവം യാതി തു കേവലം 
48. അധിഷ്ഠാനം സമസ്തസ്യ 
ജഗതഃ സത്യ ചിത്‌ ഘനം 
അഹമസ്മീതി നിശ്ചിത്യ 


വീതശോകോ ഭവേന്മുനിഃ 


ആത്മാവും പരമാത്മാവുംമാകുന്ന രണ്ടു പക്ഷികള്‍ ഈ 


ശരീരമാകുന്ന വൃക്ഷത്തില്‍ വസിക്കുന്നു. ജീവനാകുന്ന പക്ഷി 
കര്‍മ്മമാകുന്ന ഫലം ഭക്ഷിക്കുന്നു. എന്നാല്‍ പരമാത്മാവാ 
കുന്ന പക്ഷി അതിലെ കര്‍മ്മഫലാനുഭവത്തെ സാക്ഷീരൂപ 
ത്തില്‍ നോക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളു. മായയുടെ ശക്തി 
കൊണ്ടാണ്‌ ആത്മപരമാത്മ ഭേദസങ്കല്പം ഭവിക്കുന്നത്‌. 
യഥാര്‍ത്ഥത്തില്‍ ചിന്മയമായ ജീവന്‍ സാക്ഷാല്‍ പരമാത്മാവു 
തന്നെ. ജീവനിലും ഈശ്വരനിലും ചിദ്രൂുപോപാധിയെ സംബ 
ന്ധിച്ച ആകാരഭേദം കൊണ്ടാണ്‌ ഈ ഭേദം പരിലക്ഷിതമാകു 
ന്നത്‌ യഥാര്‍ത്ഥത്തില്‍ അവ തമ്മില്‍ ഭേദമില്ല. ഭേദമുണ്ടെങ്കില്‍ 
രണ്ടിന്റെയും ചിത്സ്വരൂപം നഷ്ട്മാകും. ജഡമാകുന്ന ഉപാധി 
യാലാണ്‌ ചിത്തില്‍ നിന്നും ചിത്തിന്‌ ഭേദമുണ്ടെന്നു സങ്കല്പ 
മുണ്ടാകുന്നത്‌. അതിന്‌ ചിദാകാരതയില്‍ നിന്ന്‌ ഭേദമില്ല. ഭേദ 
ദൃഷ്ടി ജഡത്തില്‍ നിന്നാണുണ്ടാകുന്നത്‌. ചിത്ഘനസ്വരൂപമായ 
പരമാത്മാവ്‌ സകലവിശവ്ത്തിനു ആശ്രയമാണ്‌. പരമാത്മവാ 
ഞാന്‍ തന്നെയാണ്‌. എന്ന ചിന്താഗതിയില്‍ മുനിമാര്‍ വീതശോ 
കന്മാരായിത്തീരുന്നു. 


49. സ്വശരീരേ സ്വയം ജ്യോതിഃ 
സ്വരൂപം സര്‍വം സാക്ഷീണം 
ക്ഷീണദോഷാഃ പ്രവശ്യന്തി 
നേതരേ മായയാ വൃതാ 

50. ഏവം രൂപപരിജ്ഞാന 
യസ്യാസ്തി പരയോഗിനഃ 
കുത്രചിദ്‌ ഗമനം നാസ്തി 
തസ്യ പൂര്‍ണ്ണസ്വരൂപിണഃ 

51. ആകാശമേകം സമ്പൂര്‍ണ്ണം 
കുത്രചിന്നൈവ ഗച്ഛതി 
തദ്വത്‌ സ്വാത്മ പരിജ്ഞാനീ 
കുത്രചിന്നൈവ ഗച്ഛതി 


52. സ യോ ഹ വൈ തത്‌ പരമം ബ്രഹ്മ യോ ദേദ 
വൈ മുനിഃ ബ്രഹ്മൈവ ഭവതി സ്വസ്ഥഃ സച്ചിദാനന്ദ 
മാതൃകഃ ഇത്യുപനിഷത്ത്‌. 


ദോഷവിമുക്തരായ മനുഷ്യര്‍ക്ക്‌ മാത്രമേ സര്‍വസാ 
ക്ഷിയും സ്വയം ജ്യോതിസ്വരൂപമായ പരമാത്മാവിനെ സാക്ഷാ 
ത്കരിക്കാന്‍ സാധിക്കുകയുള്ളൂ. മായാ ജാലകത്തിലകപ്പെട്ട 
ജീവനു അതിനെ കാണാന്‍ സാധ്യമല്ല. ഈ വിധമുള്ള ആത്മ 
സ്വരൂപജ്ഞാനം നേടിയ സിദ്ധന്മാരും പരിപൂര്‍ണ്ണരുമായ 
വ്യക്തികള്‍ ഒരിടത്തും പോകുന്നില്ല. വരുന്നുമില്ല. പരിപൂര്‍ണ്ണ 
മായ ആകാശം ഒരിടത്തും പോകുന്നില്ലല്ലോ. അതുപോലെ 
ആത്മതത്വമറിയുന്ന മഹാത്മാവും ഒരിടത്തും പോകുന്നില്ല. പര 
ബ്രഹ്മത്തെ അറിഞ്ഞ വ്യക്തി സച്ചിദാനന്ദരൂപ്തതില്‍ നില 
കൊണ്ട്‌ സ്വയം പരബ്രഹ്മമായി വര്‍ത്തിക്കുന്നു. 


രുദ്രഹൃദയോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


ലെ ല്‍ 


K 


പരൂഗ്രോക്ഷജാബാ ലോോേപന്ദ്ഘത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാംഗാനിവാക്‌ പ്രണാശ്ചക്ഷുഃ 
ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സര്‍വം 
ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മനിരാകുര്യം മാ മാ 
ബ്രഹ്മ നിരാകരോദ നിരാകരണ മസ്ത്വനിരാകരണം 
മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു 
ധര്‍മ്മാസ്തേ മയി സന്തുതേ മയി സന്തു. ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


എന്റെ അംഗങ്ങള്‍ പരിപുഷ്ടി പ്രാപിക്കട്ടെ. വാക്ക്‌ 
പ്രാണന്‍, ന്റേതം, ശ്രോത്രം എന്നിവയും ശക്തിയും ഇന്ദ്രിയ 
ങ്ങളും പരിപുഷ്ടമാകട്ടെ. ഇത്‌ ഉപനിഷദുക്തമായ ്രഹ്മമാ 
ണ്‌. ഞാന്‍ ഇതിനെ നിരാകരിക്കുന്നില്ല. ബ്രഹ്മം എന്നെ പരി 
തൃജിക്കാതിരിക്കട്ടെ. എനിക്കും ആ ബ്രഹ്മത്തിനും തമ്മില്‍ 
അഭേദ്യമായ ബന്ധം ഉണ്ടാകട്ടെ. ്രഹ്മനിരതനായ എന്നില്‍ 
ഉപനിഷദുക്തങ്ങളായ ധര്‍മ്മങ്ങള്‍ സ്ഥിതി ചെയ്യട്ടെ. ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. അഥ ഹൈനം കാലാന്നിരുദ്രം ഭൂസുണ്ഡഃ പ്രപച്ഛ 
കഥം രുദ്രാക്ഷോത്പത്തിഃ തദ്ധാരണാത്‌ കിം ഫലമി 
തി. 


പിന്നെ ഭൂസുണ്ഡന്‍ കാലാഗ്നിരുദ്രനോട്‌ ചോദിച്ചു:- 
“രുദ്രാക്ഷത്തിന്റെ ഉത്പത്തിയെപ്പറ്റിയും അത്‌ ധരിക്കുന്നതു 
കൊണ്ടുള്ള ഫലത്തെപ്പറ്റിയും പറഞ്ഞു തന്നാലും.” 


2. തംഹോ വാച ഭഗവാന്‍ കലാഗ്നിരുദ്രഃ ത്രിപൂരവ 
ധാര്‍ത്ഥമഹം നിമീലിതാക്ഷോ/ ഭവം. തേഭ്യോ ജലബി 
ന്ദവോ ഭൂമരപതിതാസ്തേ രുദ്രാക്ഷാഃദജാതാഃ സർവാ 
നൂഗ്രഹാര്‍ത്ഥമായ തേഷാം നാമോച്ചാരണ മാത്രേണ 
ദശഗോ പ്രദാനഫലം ദര്‍ശന സ്പര്‍ശനാഭ്യം. ദ്വിഗുണം 
ഫലമത ഈര്‍ധ്വം വക്തും ന ശക്നോമി; 


അദ്ദേഹത്തോട്‌ ഭഗവാന്‍ കാലാഗ്നിരുഗ്രന്‍ പറഞ്ഞു:- 
“ഞാന്‍ ത്രിപുരാസുരന്മാരെ വധിക്കുന്നതിന്‌ സമാധിസ്ഥനായി 
കണ്ണുകളടച്ചു. അപ്പോള്‍ കണ്ണില്‍ നിന്നു ജലബിന്ദുക്കള്‍ ഭൂമി 
യില്‍ പതിച്ചു. അവരുദ്രാക്ഷങ്ങളായി തീര്‍ന്നു. സര്‍വാനുഗ്ര 
ഹാര്‍ത്ഥം ഞാന്‍ പറയുന്നു - അവയുടെ നാമോച്ചാരണമാത്ര 
യില്‍ തന്നെ പത്തു പശുക്കളെ ദാനം ചെയ്യുന്ന ഫലവും 
ദര്‍ശനസ്പര്‍ശനാദികളാല്‍ അതിന്റെ ഇരട്ടി ഫലവും ലഭിക്കു 
ന്നു. ഇതില്‍ കൂടുതലൊന്നും എനിക്ക്‌ പറയാനില്ല. 
3. തത്രൈതേ ശ്ലോകാഃ ഭവന്തി കസ്മിം 

സ്ഥിതം തു കിം 


നാമ കഥം വാ ധാര്യതേ നരൈഃ 


കതിഭേദമുഖാന്യര്ര കൈര്‍മന്്ത്രൈര്‍ ധാര്യതേ കഥം 


ഇതേപ്പറ്റി ശ്ലോകങ്ങളുണ്ട്‌. അത്‌ എവിടെ സ്ഥിതിചെയ്യു 
ന്നു. എന്താണ്‌ പേര്‍? എങ്ങനെയുള്ള മനുഷ്യരാണ്‌ ഇത്‌ ധരി 
ക്കുന്നത്‌? അവ എത്രവിധമുണ്ട്‌. ഏതെല്ലാം മന്ത്രങ്ങളാല്‍ 
എങ്ങനെ ധരിക്കപ്പെടുന്നു. 


4. ദിവ്യവര്‍ഷ സഹ്രസാണി ചക്ഷുരുന്മീലീതം മയാ 
ഭൂമാപക്ഷിപുടാഭ്യംതു പനിതാ ജലബിന്ദവഃ 


5. തത്രാശ്രു ബിന്ദവോ ജാതാഃ മഹാ 
രുഗ്രാക്ഷ വ്ൃയക്ഷകാഃ 


സ്ഥാവരത്വ മനു പ്രാപ്യഭക്താനുഗ്രഹകാരണാത്‌ 
6. ഭക്താനാം ധാരണാത്‌ പാപം ദിവാരാത്രി കൃതം 

ഹരേത്‌ ലക്ഷം തു ദര്‍ശനാത്‌ പുണ്യം 

കോടിസതദ്ധാരണാഭ്വവേത്‌ 


തസ്യ കോടി ശതം പുണ്യാ ലഭതേധാര 


ണന്നരഃ ലക്ഷ 


കോടി സഹസ്രാണി ലക്ഷകോടി ശതാനി ച 


ആയിരം ദിവ്യസംവത്സരങ്ങള്‍ക്കു ശേഷം ഞാന്‍ കണ്ണു 
കള്‍ തുറന്നു. അപ്പോള്‍ കണ്ണുകളില്‍ നിന്ന്‌ ഭൂമിയില്‍ പതിച്ച 
ജലത്തുള്ളികള്‍ മഹാരുദ്രാക്ഷങ്ങളായിത്തീര്‍ന്നു. ഭക്തന്മാ 
രുടെ അനുഗ്രഹത്തിന്‌ അത്‌ സ്ഥാവരമായി ഭവിച്ചു. രുദ്രാക്ഷം 
ധരിച്ചാല്‍ ഭക്തന്മാരുടെ രാത്രിയിലും പകലും ചെയ്ത പാപ 
ങ്ങള്‍ നസിക്കുന്നു. കണ്ടാല്‍ ലക്ഷം പുണ്യം; ധരിച്ചാല്‍ നൂറു 
കോടി പുണ്യം; രുദ്രാക്ഷം ധരിച്ചുകൊണ്ടു ജപിച്ചാല്‍ മനു 
ഷ്യര്‍ക്ക്‌ കോടാനുകോടി പുണ്യം നേടാന്‍ കഴിയുന്നു. 


8. ത്ജ്ജവാല്ലഭതേ പുണ്യാ നരോ രുദ്രാക്ഷധാരണാത്‌ 


ധാത്രിഫലപ്രമാണം യത്‌ ശ്രേഷ്ഠ മേത 
ദുദാ ഹൃതം. 


9. ബദരീഫലമാത്രം തു മധ്യമം പ്രോച്യുതേ ബുധൈഃ 


അധമ ചണമാത്രം സ്യാത്‌ പ്രകിയൈഷാ 
മയോ ച്യതേ. 


രുദ്രാക്ഷം കൊണ്ടു ജപിച്ചാല്‍ അത്‌ ധരിച്ചാലുള്ള 
പുണ്യം ലഭിക്കും. നെല്ലിക്കാ പ്രമാണമുള്ള രുദ്രാക്ഷമാണ്‌ 
ശ്രേഷ്ഠം. ലന്തക്കായക്ക്‌ തുല്യമായത്‌ മധ്യമമെന്നും കടല 
യ്ക്കക്കൊത്തതും അധമമെന്നും പറയുന്നു. ഇനി അതിന്റെ 
പ്രക്രിയയെപ്പറ്റി പറയാം. 


10. ബ്രാഹ്മണാഃ ക്ഷത്രിയാഃ വൈശ്യാഃ 
ശൂഗദ്രാശ്വേതി ശിവാജ്ഞയാ 


വൃഥാ ജാതാ പ്രഥിവ്യാം തു തജ്ജാതീയാഃ 
ശുഭാക്ഷകാഃ 


P 


11. ശ്വേതാസ്തു ബ്രാഹ്മണാ ജേഞയാഃ 
ക്ഷ്രതിയരക്തവര്‍ണ്ണകാഃ 


വൈശ്യാ വിജ്ഞായാഃ കൃഷ്ണാ ശുഭാ 
ഉദാഹൃതാഃ 
പരമശിവന്റെ ആജ്ഞയാല്‍ ആ മംഗളകരമായ രുദ്രാ 
ക്ഷത്തില്‍ നിന്ന്‌ ബ്രാഹ്മണന്‍, ക്ഷത്രിയന്‍, വൈശ്യന്‍, ശൂദ്രന്‍ 
എന്നീ നാലു ജാതിയില്‍പെട്ട വൃക്ഷങ്ങള്‍ ഉണ്ടായി. വെളുത്ത 
രുദ്രാക്ഷത്തെ ബ്രാഹ്മണനെന്നും ചുവന്നതിനെ ക്ഷത്രിയ 
നെന്നും മഞ്ഞയെ വൈശ്യനെന്നും കറുത്തത്‌ ശൂദ്രനെന്നും 
പറയുന്നു. 
12. ബ്രാഹ്മണോ ബിഭ്യയാത്‌ ശ്വേതാന്‍ രക്താന്‍ 
രാജാ തു ധാരയേത്‌ 


പീതാന്‍ വൈശ്യസ്തു ബിദ്യയാത്‌ 
കൃഷ്ണാന്‍ ശൂദ്രസ്തു ധാരയേത്‌ 
13. സമാഃ സ്നിഗ്ധാ ദ്ൃഡ്ദാഃ സ്ഥൂലാഃ 
കണ്ടകൈ സംയുതാഃ ശുഭാഃ 


കൃമി ദഷ്ടം ഭിന്നഭിന്നം കണ്ട 
കൈര്‍ഹിനമേവ ച 


14. ര്വണയുക്തമയുക്തം ച ഷഡ്‌ രുദ്രാക്ഷാ 
വിവര്‍ജയേത്‌ 


സ്വയ മേവ കൃതം ദ്വാരം രുദ്രാക്ഷം 
സ്യാദിഹോത്തമം 
ഉരുണ്ട്‌ സ്നിഗ്ധവും ബലമുള്ളതും സ്ഥൂലവും മുള്ളു 
ള്ളതും ശുഭമെന്ന്‌ കരുതപ്പെടുന്നു. കീടങ്ങള്‍ കടിച്ചത്‌ ഛിന്ന 
ഭിന്നം, മുള്ളില്ലാത്തത്‌ ര്രണമാര്‍ന്നത്‌ സമമല്ലാത്തത്‌ ഇവ 
വര്‍ജ്ജിക്കണം. സ്വയം ദ്വാരമുള്ളത്‌ ഉത്തമമാണ്‌. 


15. യത്തു പ0രുഷയതോന കൃതം തന്മ ധ്യമം ഭവേത്‌ 


സമാന്‍ സ്നിഗ്ധാന്‍ ദ്ൃയഡടാന്‍ സ്ഥൂലാന്‍ 
ക്ഷമ സൂത്രേണ ധാരയേത്‌ 


16. സര്‍വഗത്രേണ സൌഈമ്യേന സാമാന്യാനി 
വിചക്ഷണഃ 


നികഷേ ഹേമരേഖാഭാ ചസ്യ രേഖാ പ്രദൃശ്യതേ. 
17. തദക്ഷമുത്തമം വിദ്യാത്‌ തദ്‌ ധാര്യം ശിവപൂകൈഃ 


ശിഖായാമേകരുദ്രാക്ഷം ത്രിശതം 
ശിരസാ വഹേത്‌ 


പുരുഷപ്രയത്നത്താല്‍ ദ്വാരമുണ്ടാക്കണ്ടവ മധ്യമം. 
സ്നിഗ്ധദ്യഡ്സ്ഥൂലങ്ങളായ രുദ്രാക്ഷങ്ങളെ പട്ടുനൂലില്‍ 
കോര്‍ത്ത്‌ ധരിക്കണം. അവ സനമ്യസുന്ദര സമാനഗുണം 
ചേര്‍ന്നവയാകണം. ചാണയിലുരച്ചാല്‍ സ്വര്‍ണ്ണരേഖപോലിരി 
ക്കുന്നത്‌ ഉത്തമം. ശിവഭക്തന്മാര്‍ അതാണ്‌ ധരിക്കേണ്ടത്‌. 
ശിഖയില്‍ ഒന്ന്‌, തലയില്‍ മാലപോലെ നൂലില്‍ കോര്‍ത്ത്‌ 
മുപ്പതെണ്ണം ധരിക്കുക. 


18. ഷ്ട്രതിംശതം ഗളേ ദധ്യാത്‌ ബാഹോഃ 
ഷോഡശ ഷോഡശ 


മണിബന്ദധേ ദ്വാദശൈവ സ്‌കന്ധേ 
പഞ്ചശതം വഹേത്‌ 


19. അഷ്ടോത്തരശതൈര്‍മാലാ മുപവീതം ക 


യേത്‌ ത്രിസരം ത്രിസരം വാപി സാരാണം 
പഞ്ചകം തഥാഃ 


20. സരാണാം സപ്തകം വാപിബിഭ്യയാത്‌ 
കരണം ദേശതഃ 


മകുടേ കുണ്ഡലേ ചൈവ കര്‍ണികാ 
ഹാരക്ര്പി വാ 


കഴുത്തില്‍ 36, ഇരു ഭുജങ്ങളിലും 16 വീതം, മണിബ 
ന്ധത്തില്‍ 12, തോളില്‍ 15 ഈ വിധം രുദ്രാക്ഷം ധരിക്കണം. 
108 രുദ്രാക്ഷങ്ങള്‍ കൊണ്ടു മാലയുണ്ടാക്കി പൂണുല്‍പോലെ 
ധരിക്കണം. രണ്ടോ മൂന്നോ അഞ്ചോ ഏഴോ കണ്ണികള്‍ കണ്ഠ 
ത്തില്‍ ധരിക്കുക. കിരീടം കുണ്ഡലം കടുക്കന്‍ എന്നീ രൂപ 
ത്തിലും ധരിക്കാം. 


മി. കേയൂര കടകേ സൂത്ര കുക്ഷി ബന്ധേ വിശേഷതഃ 


സുപ്തേ പീതേ സദാകാലം രുദ്രാക്ഷം 
ധാരയേ ന്നരഃ 


22. ത്രിശതം ത്വധമം പഞ്ചശതം മധ്യമമുച്യതേ സഹ 


ര്സമുത്തമം പ്രോക്തമേവം ഭേദേന ധാരയേത്‌ 


നൂലില്‍ കോര്‍ത്ത മാല കേയൂര കടകത്തിലും അര 
യിലും ധരിക്കണം. ഉറങ്ങുമ്പോഴും ഉണര്‍ന്നിരിക്കുമ്പോഴും 
ധരിക്കണം. മുന്നൂറ്‌ ധരിക്കുന്നത്‌ അധമഃ അഞ്ഞൂറ്‌ മധ്യമം; 
ആയിരം ഉത്തമം ഈ നിലയില്‍ രുദ്രാക്ഷങ്ങള്‍ ധരിക്കുക. 


23. ശരസീശാന മന്ത്രേണ കണ്ഠേ തത്‌ 
പുരുഷേണതു 
അഘോരേണ ഗളേ ധാര്യം തേനൈവ 
ഹൃദയോ /പിവാ 


ശിരസ്സില്‍ “ ഈശാനഃ സര്‍വ വിദ്യാനാം” എന്ന മന്ത്രം 
കൊണ്ട്‌; കണ്ഠത്തില്‍ തത്പുരുഷായ വിദ്മഹേ...” എന്നതു 
കൊണ്ട്‌ കഴുത്തില്‍ അഘോരേഭ്യോം എന്നതുകൊണ്ട്‌ ഇങ്ങനെ 
കണ്ഠത്തിലും നെഞ്ചിലും രുദ്രാക്ഷം ധരിക്കുക. 


24. അഘോര ബീജമന്ത്രേണ കരയോര്‍ 
ധാരയേത്‌ സുധീ 


പഞ്ചാശദക്ഷ്രഗഥി താന്‍ വ്യോമ 
വ്യാപ്യവി ചോദരേ 


25. പഞ്ച ബ്രഹ്മഭിരം ഗൈശ്ച ത്രിമാലാ 
പഞ്ചസപ്ത ചി 


ഗ്രഥിത്വാ മൂലമന്ത്രേണ സര്‍വാണ്യ 
ക്ഷാണി ധാരയേത്‌. 


വിദ്വാന്മാര്‍ രണ്ടു കൈകളിലും അഘോരബീജമന്ത്രം 
കൊണ്ട്‌ രുദ്രാക്ഷം രണ്ടു കൈകളിലും ധരിക്കുകയും രുദ്രാ 
ക്ഷമദ്ധ്യത്തിലെ ദ്വാരത്തില്‍ അ മുതല്‍ ക്ഷ വരെയുള്ള അക്ഷ 
രങ്ങളെ എഴുതി നമശ്ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം അഭിമ 
ന്ത്രിച്ച്‌ പ്രാണ്രപതിഷ്ഠാദികള്‍ ചെയ്ത്‌ മൂലമന്ത്രത്തോടയെ 


മൂന്നോ അഞ്ചോ ഏഴോ ഇഴകളായി ധരിക്കണം. 


ഇ 


26. അഥ ഹൈനം ഭഗവന്തം കാലാഗ്നി 
രുദ്രം ഭൂസുണ്ഡഃ പ്രപച്ഛ- 
ദുദ്രാക്ഷാണാം ഭേദേന യദുക്ഷാ യത്‌ സ്വരൂപം 


യത്‌ ഫലമിതി. തത്‌ സ്വരൂപം 
മുഖയുക്ത മാരിഷ്ട 
നിരസനം കാമാഭീഷ്ട ഫലം ബ്രൂഹീതി 


ഹോവാച. 


പിന്നെ ഭഗവാന്‍ കാലാഗ്നിരുദ്രനോട്‌ ഭൂസുണ്ഡന്‍ 
ചോദിച്ചു - രുദ്രാക്ഷ ഭേദമനുസരിച്ച്‌ ഏതു രുദ്രാക്ഷങ്ങള്‍ക്ക്‌ 
ഏതാണ്‌ സ്വരൂപം എന്താണ്‌ ഫലം? അത്‌ എങ്ങനെ ദുരിതം 
ശമിപ്പിക്കുന്നു? എങ്ങനെ ഉച്ഛിതഫല്പ്രാപ്തിയുണ്ടാകുന്നു - 
ഇതെല്ലാം പറഞ്ഞുതരിക. 
27. തത്രൈതേ ശ്ലോകാഃ ഭവന്തി 

ഏക വ്രക്തം തുരുദ്രാക്ഷം പരതത്വസ്വരൂപകം 

തദ്ധാരണാത്‌ പരേതത്വേ ലീയതേ വിജിതേന്ദ്രിയാ 


28. ദ്വിവ്രക്തം തു മുനിശ്രേഷ്ഠ, ചാര്‍ദ്ധ 
നാരീശ്വരാത്മകം 


ധാരണാദര്‍ദ്ധനാരീശഃ പ്രിയതേ തസ്യ നിതൃദഃ 
29. ത്രിമുഖം ചൈവ രുദ്രാക്ഷ്രദമഗ്നിത്രയ സ്വരൂപകം. 
തദ്ധാരണാച്ച ഹുതഭൂക്തസ്യ തുഷ്ൃതി നിത്യദാ 
30. ചതുര്‍മുഖം തു രുദ്രാക്ഷം ചതുര്‍ മന്ത്രസ്വരൂപകം 


തദ്ധാരണാച്ചതുര്‍വ്രക്താഃപ്രീയതേ 
തസ്യ നിത്യദാ 


31. പഞ്ചമന്ത്രം തു രുശ്രായം പഞ്ച ബ്രഹ്മ സ്വരൂപകം 


പഞ്ചവ്രക്ത സ്വയം ബ്രഹ്മ പുംഹര്യാച 
വ്യാപോഹതി 


32. ഷഡ്വ ഗക്തമപിരുദ്രാക്ഷം കാര്‍ത്തികേയാധി 


ദൈവതം 
തദ്ധാരണാത്‌ മഹാശ്രീ സ്യാ മഹ 
ദാരോഗ്യമുത്തമം. 


ഏക മുഖമായ രുദ്രാക്ഷം പരതത്വ സ്വരൂപമാണെന്നും 
അത്‌ ധരിച്ചാല്‍ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന പരാതത്വത്തില്‍ 
ലയിക്കുമെന്നും കരുതപ്പെടുന്നു. മുനിശ്രേഷ്ഠ, രണ്ടുമുഖമുള്ള 
രുദ്രാക്ഷം അര്‍ദ്ധനാരീശ്വ സ്വരൂപമാണ്‌ അത്‌ ധരിച്ചാല്‍ അര്‍ദ്ധ 
നാരീശ്വരന്‍ പ്രസന്നനാകും. മൂന്നു മുഖത്തോടു കൂടിയത്‌ 
അഗ്നിസ്വരൂപമാണ്‌. അതു ധരിച്ചാല്‍ അഗ്നിദേവന്‍ പ്രസന്ന 
നാകും. അഞ്ചു മുഖമുള്ളത്‌ പഞ്ചമുഖനായ ശിവന്റെ പ്രതീ 
കമാണ്‌. അതു ധരിച്ചാല്‍ ഭഗവാന്‍ പഞ്ചമുഖന്‍ പുരുഷഹ 
തൃയെ ദുരീകരിക്കുന്നു. ആറു മുഖമുള്ള രുദ്രാക്ഷം ഭഗവാന്‍ 
കാര്‍ത്തികേയന്റെ സ്വരൂപമാണ്‌. അതു ധരിച്ചാല്‍ മഹത്തായ 
ഐശ്വര്യമുണ്ടാകും. ആരോഗ്യവും ലഭിക്കും. 


33. മതി വിജ്ഞാന സമ്പത്തി ശുദ്ധയേ ധാരയേത്‌ 


സുധീഃ വിനായകാധി ദൈവം ച പ്രവദന്തി 
മനീഷിണഃ 


ഇതിനെ വിദ്വാന്മാര്‍ ഗണേശ സ്വരൂപമെന്ന്‌ ae - 
ബുദ്ധി, വിദ്യ, ഐശ്വര്യം ഇവയ്ക്ക്‌ ഇത്‌ ധരിക്കുന്നത്‌ 
ഉത്തമം. 
34. സപ്തവ്രക്തം തു രുദ്രാക്ഷാംം സപ്തമാലാധി 
ദൈവതം തദ്ധാരണാന്മഹാ ശ്രീസ്യാ 
മഹദാരോഗ്യ മുത്തമം. 


35. മഹതി ജ്ഞാനസമ്പത്തിഃ ശുചിര്‍ധാരണതഃ സദാ 
അഷ്രഠാവ്രക്തം തു രുദ്രാക്ഷമഷ്ടമാ 
ത്രാധി ദൈവതം 


36. വസ്വഷ്ഠക പ്രിയ ചൈവ ഗംഗാ പ്രീതകരം 


തഥാ, തദ്ധാരണാ ദിമേ പ്രീതാ ഭവേയു: 
സത്യവാദിഃ 


37. നവശ്രം. തുരുദ്രാക്ഷം നവ ശക്ത്യാധി ദൈവതം 
തസ്യ ധാരണ മാത്രേണ പ്രിയന്തേ നവ ശക്തയഃ 
38. ദശവ്രക്തം തുരുദ്രാക്ഷം യമദൈവ ത്യമീരിതം 


ദശാപ്രശാന്തി ജനകം ധാരണാന്നാക്ര സംശയഃ 


ഏഴുമുഖമുള്ള രുദ്രാക്ഷം സപ്തലോകമാതാക്കളുടെ 
സ്വരൂപം ചേര്‍ന്നതാണ്‌. അതു ധരിച്ചാല്‍ ഐശ്വര്യവും ആരോ 
ഗൃയവും കൈവരും. ശുദ്ധിയോടെ ധരിച്ചാല്‍ ജ്ഞാനം ലഭി 
ക്കും. അഷ്ടമുഖത്തോടു കൂടിയത്‌ അഷടമാതാക്കളുടെ സ്വരൂ 
പമാര്‍ന്നതാണ്‌. അത്‌ അഷ്ടവസുക്കള്‍ക്കും പ്രിയങ്കരമാണ്‌. 
അതു ധരിച്ചാല്‍ ഗംഗാദേവിയും പ്രസന്നയാകുന്നു. ഒന്‍പതു 
മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ അധിദേവത നവശക്തിയാണ്‌. 
അത്‌ ധരിച്ചാല്‍ നവശക്തികളും പ്രസാദിക്കുന്നു. പത്തു മുഖ 
മുള്ളതിന്റെ അധിദേവത യമനാണ്‌. യമനാണ്‌ അത്‌ ദര്‍ശന 
മാത്രയില്‍ തന്നെ ശാന്തി നല്‍കും അത്‌ ധരിച്ചാല്‍ ശാന്തി 
ലഭിക്കുമെന്ന്‌ സംശയാതീതമാണ്‌. 


39. ഏകാദശമുഖം ത്വക്ഷം രുദ്രൈൈകാ ദശ ദൈവതം 


തദിദം ദൈവതം പ്രാഹുഃ സദാ 
സൌഭാഗ്യ വര്‍ദ്ധനം 


41. ത്രയോ ദശമുഖം ത്വക്ഷം കാമദം ശിദ്ധിദം ശുഭം 
തസ്യാഃധാരണ മാത്രേണ കാമദേവഃ പ്രസീദതി. 
42. ചതുര്‍ദശ മുഖംചാക്ഷം രുദ്രനേരത സുദ്ഭവം 


സര്‍വവ്യാധി ഹരം ചൈവ സര്‍വദാ 
രോഗ്യ മാപ്നുയാത്‌. 


പതിനൊന്നുമുഖമുള്ള രുദ്രാക്ഷത്തിന്റെ ദേവത ഏകാദ 
ശരുദ്രന്മാരാണ്‌. അത്‌ സനഭാഗ്യവര്‍ദ്ധകമാണ്‌. പന്ത്രണ്ടു മുഖ 
മുള്ളത്‌ മഹാവിഷ്ണുസ്വരൂപം ദ്വാദശാദിത്യ രൂപമാണ്‌ അത്‌. 
താല്പര്യമുള്ള പലരും അത്‌ ധരിക്കുന്നു. അതു ധരിച്ചാല്‍ 
കാമദേവന്‍ പ്രസാദിക്കുന്നു. പതിന്നാല്‌ മുഖമുള്ളത്‌ രുദ്രന്റെ 
കണ്ണുകളില്‍ നിന്നും സവിശേഷം ഉണ്ടായതാണ്‌. അത്‌ സര്‍വ 
വ്യാധിഹരവും ആരോഗ്യദായകവുമാകുന്നു. 


43. മദ്യം മാംസം ച ലശുനം പലാണ്ഡു 
ശിഗ്രുമേവച 


ശ്ലേഷ്മാതകം വിഡ്വരാഹമഭക്ഷ്യ വര്‍ജ്ജയേന്നരഃ 


P 


fh 


രുദ്രാക്ഷം ധരിക്കുന്നവന്‍ മദ്യം, മാസം, വെളുത്തുള്ളി, 
ചുമന്നുള്ളി, മുരിങ്ങക്ക, ശ്ലേഷ്മാതകം, വിഡ്വരാഹം എന്നീ 
പദാര്‍ത്ഥങ്ങള്‍ കൈവെടിയണം. 


44. ഗ്രഹണേ വിഷുവേ, ചൈവമയനേ 
സംക്രമേ/ പിച 


ദര്‍ശേഷു പൌര്‍ണ്ണമാസേച പൂര്‍ണ്ണേഷു 
ദിവ സേഷു ച 


രുദ്രാക്ഷ ധാരണാത്‌ സദ്യഃ സര്‍വ പാപൈഃ 
പ്രമുച്യതേ 


ഗ്രഹണസമയം, വിഷു (തുലാം മേടമാസങ്ങളില്‍) 
രാത്രിയും പകലും തുല്യമായ ദിവസം) സൂര്യ ക്രാന്തി അയ 
നപരിവര്‍ത്തനം, അമാവാസി, പൌര്‍ണ്ണമി, പൂര്‍ണ്ണ ദിവസം 
ഈ ഘട്ടങ്ങളില്‍ രുദ്രാക്ഷം ധരിച്ചാല്‍ വേഗത്തില്‍ പാപവിമു 
ക്തിയുണ്ടാകും. 


45. രുദ്രാക്ഷമൂലം തദ്ര്രഹ്മ തന്നാലം 
വിഷ്ണുരേവവ ച 
തന്മുഖം രുദ്ര ഇത്യാഹുസ്തദ്‌ ബിന്ദുഃ 
സര്‍വദേ വതാഃ 


രുദ്രാക്ഷത്തിന്റെ മുലഭാഗം ബ്രഹ്മാവും നാളഭാഗം 
വിഷ്ണുവും മുഖഭാവം രുദ്രനും ബിന്ദുക്കള്‍ സര്‍വദേവന്മാരും 
ആണെന്ന്‌ പറയപ്പെടുന്നു. 


46. അഥ കാലാഗ്നി രുദ്രം ഭഗവന്തം സനത്‌ കുമാരഃ 
പ്രപച്ഛ്‌ - “അധീഹി ഭഗവാന്‍ രുദ്രാക്ഷ ധാരണ വിധിം” 
തസ്മിന്‍ സമയേ നിദാഘ ജഡഭരത ദത്താത്രേയ 
കാത്യായന ഭരദ്വാജ കപില വസിഷ്ഠ പിപ്പലാദാദയ 
ശ്വ കാലാഗ്നിരുദ്രം പരിസമേത്യേ ചുഃ അഥ കാലാഗ്നി 
രുദ്രഃ കിമിത്ഥം ഭവതാമാഗമനമിതി ഗോവാച. രുദ്രാക്ഷ 
ധാരണ വിധിം വൈ സര്‍വേ ശ്രേതുമിച്ഛാമഹേ ഇതി. 


പിന്നെ സനത്‌ കുമാരന്‍ കാലാഗ്നി രുദ്രനോടു ചോദി 
ച്ചു;- “ഭഗവാനെ, അങ്ങ്‌ രുദ്രാക്ഷ ധാരണവിധി പറഞ്ഞു തര 
ണം.” അപ്പോള്‍ നിദാഘന്‍, ജഡഭരതന്‍, ദത്താത്രേയന്‍, 
കാത്യായനന്‍, ഭരദ്വാജന്‍, കപിലന്‍, വസിഷ്ഠന്‍, പിപ്പലാദന്‍ 
തുടങ്ങിയ മുനിമാര്‍ കാലാഗ്നിരുദ്രനു ചുറ്റുമിരുന്നു. വന്നതെ 
ന്താണെന്നു ചോദിച്ചപ്പോള്‍ അവര്‍ പറഞ്ഞു: “ഭഗവന്‍, 
ഞങ്ങള്‍ക്കെല്ലാവര്‍ക്കും രുദ്രാക്ഷ ധാരണവിധി അറിയാനാ 
ഗ്രഹമുണ്ട്‌. 


47. അഥ കാലാ ഗ്നിരുദ്രേഃ പ്രോവാചഃ രുദ്രണ്യ നയ 
നാദുത്പന്നാഃ രുദ്രാക്ഷാ ഇതി ലോകേ ഖ്യായന്തേ, 
അഥ സദാശിവാഃ സംഹാര കാലേ സംഹാരം കൃത്വാ 
സംഹാരാക്ഷം മുകുളികരോതി. തന്നയനാജ്ജതാ 
രുദ്രാക്ഷാ ഇതി ഹോവാച തസ്മാദ്‌ രുദ്രാക്ഷത്വ മിതി 
കാലാഗ്നി രുദ്രഃ പ്രോവാച. 


കാലാഗ്നിരുദ്രന്‍ പറഞ്ഞു: “രുദ്രന്റെ നേത്രങ്ങളില്‍ നിന്നും 
ഉത്ഭവിച്ചതുകൊണ്ട്‌ രുദ്രാക്ഷം എന്ന്‌ പ്രസിദ്ധമായി. ഭഗവാന്‍ 
സദാശിവന്‍ സംഹാരകാലത്ത്‌ സകലതും സംഹരിച്ചസേഷം 


പ്രപഞ്ചസംഹാരകമായ തന്റെ ന്േത്രമടയ്ക്കുന്നു. tat 
നിന്നുത്ഭവിച്ചതാണ്‌ രുദ്രാക്ഷം. 


48. തദ്‌ രുദ്രാക്ഷേ വാഗ്വിഷയേ കൃതേ ദശ ഗോ പ്രദാ 
നേന യത്‌ ഫലമുവാപ്നോതി തത്‌ ഫലമശ്നുത സ 
ഏഷ ഭസ്മ ജ്യോതീരുദ്രാക്ഷ ഇതി. തര്രുദ്രാക്ഷം 
കരേണ സ്പുഷ്ട്വാ ധാരണ മാത്രേണ ദ്വിസഹ്രസ 
ഗോപ്രദാനഫലം ഭവതി. തദ്രുദ്രാക്ഷേ കര്‍ണ്ണയോര്‍ 
ധാര്യമാണേ ഏകാദശ സഹസ്ര ഗോപ്രദാന ഫലം 
ഭവതി. ഏകാദശ രുദ്രത്വം ച ഗച്ഛതി. ത്രദു ദ്രാക്ഷേ 
ശിരസി ധാര്യമാണേ കോടിഗോപ്രദാന ഫലം ഭവതി. 
“ഏതാഷാം സ്ഥാനാനാം കര്‍ണ്ണയോഃ ഫലം വക്തും 
ന ശക്യമിതി ഹോവാച! 


രുദ്രാക്ഷം വാക്കിനു വിഷയമാക്കിയാല്‍ പത്തു പശു 
ക്കളെ ദാനം ചെയ്യുന്ന ഫലം സിദ്ധിക്കുന്നു. രുദ്രാക്ഷം 
കൈകൊണ്ടു തൊട്ട്‌ ധരിച്ചാല്‍ മാത്രം രണ്ടായിരം പശുക്കളെ 
ദാനം ചെയ്താലുള്ള ഫലം ഉണ്ടാകും. അത്‌ ചെവിയില്‍ ധരി 
ച്ചാല്‍ പതിനോരായിരം പശുക്കളെ ദാനം ചെയ്താലുള്ള ഫലം 
കിട്ടും. കുടാതെ ഏകാദശ രുദ്രത്വവും ലഭിക്കുന്നു. ശിരസ്സില 
ണിഞ്ഞാല്‍ കോടി ഗോദാനഫലമാണ്‌. ഇവയുടെ സ്ഥാനങ്ങ 
ളുടെയും കര്‍ണ്ണങ്ങളുടെയും ഫലം പറയാന്‍ പ്രയാസം. 


49. യ ഇമാം രുദ്രാക്ഷ ജാബാലോപനിഷദം നിത്യമ 
ധീതേ ബാലോ വാ യുവാ വാ വേദ സമഹാന്‍ ഭവതി. 
സഗുരുഃ സർവേഷാം മന്ത്രണാമുപദേഷ്ടാ ഭവതി. 
ഏതൈരേവ ഹോമം കുര്യാത്‌. ഏതൈരേവാര്‍ച്ചനം 
തഥാരക്ഷോഘ്നം മൃത്യുതാരകം കരുണാലബ്ധം 
കണ്ഠേ ബാഹാശിഖായാം വാ ബധ്‌ നീത സപ്ത 
ദ്വീപവതീ ഭൂമിര്‍ ദക്ഷിണാര്‍ത്ഥം നാവകല്പി തേ 
തസ്മാദ്‌ ശ്രദ്ധയാ യാം കാം ചിദ്‌ ഗാം ദദ്യാത്‌ സാ 
ദക്ഷിണം ഭവതി. യ ഇമാമുപനിഷ ബ്രാഹ്മണഃ സയ 
മധീയാനോ ദിവസകൃതം പാപം നാശയതി. 
മധ്യാഹ്യ്‌ ധീയാനഃ ഷഡ്ജന്മ കൃതാപാപം നാശ 
യതി സായം പ്രാതാഃപ്രയുഞ്ജനോ അനേകജന്മക്യ 
തംപാപം നാശയതി. ഷട്‌ സഹസ്രലക്ഷ ഗായത്രീജപ 
ഫലമാപ്നോതി, ബ്രഹ്മഹത്യാ സുരാപാന സ്വര്‍ണ്ണ 
സ്തേയ ഗുരുദാരശമന തത്സംയോഗം പാതകേഭ്യ. 
പൂതോ ഭവതി സര്‍വ തീര്‍ത്ഥ ഫലമശന്നതേ. പതിത 
സംഭാഷണാത്പുതോ ഭവതി. പംക്തി ശത സഹ്രസ 
പാപ്നോ ഭവതി. ശിവസായൂജ്യമവാപ്നോതി. നച പന 
രാവര്‍ത്ത തേ ന ച പ്യുന രാവര്‍ത്തതേ. ഇത്യോം 
സ്ത്യമിത്യുപനിഷത്ത്‌. 


ഈ രുദ്രാക്ഷജാബാലോപനിഷത്ത്‌ നിത്യവും അധ്യ 
യനം ചെയ്യുന്നവന്‍ ബാലനോ യുവാവോ ആരായാലും മഹാ 
നാകും. അയാള്‍ സര്‍വമന്ത്രങ്ങളുടെയും ഉപദേഷ്ടാവാകും. 
ഇവകൊണ്ട്‌ ഹോമവും പൂജയും നടത്തണം. കക്ഷോഘ്നവും 
മൃത്യുഹാരകവുമായ രുദ്രാക്ഷം ഗുരുവില്‍ നിന്നും സ്വീകരിച്ചും 
കഴുത്തിലും കൈകളിലും ശിഖയിലും ധരിക്കണം. അതിന്‌ 


ഏഴു ദ്വീപുള്ള ഭൂമി മുഴുവന്‍ ദക്ഷിണ കൊടുത്താലും മതി 


ല്‍ 


യാവില്ല. അതിനാല്‍ ശ്രദ്ധയോടെ എന്തു കൊടുത്താലും ദക്ഷി 
ണയാകും ശ്രദ്ധയോടെ ഈ ഉപനിഷത്തും അധ്യയനം 
ചെയ്യുന്ന (ബ്രാഹ്മണന്റെ രാത്രി ചെയ്ത പാപം നശിക്കുന്നു. 
ഉച്ചയ്ക്ക്‌ അധ്യയനം ചെയ്താല്‍ ആറു ജന്മം ചെയ്ത പാപം 
നശിക്കും. 


കാലത്തും വൈകീട്ടും അധ്യയനം ചെയ്താല്‍ അനേക 
ജന്മങ്ങളിലെ പാപം ശമിക്കും. ആറായിരം ലക്ഷം ഗായത്രീ 
മന്ത്രം ജപിക്കുന്ന ഫലം കിട്ടുന്നു. ബ്രഹ്മഹത്യ, മദ്യപാനം, 


സ്വര്‍ണ്ണ, ചോരണം, ഗുരു ദാ ഗാനം ഇവയുടെ പാപങ്ങളും 
നശിക്കും. സകലതീര്‍ത്ഥങ്ങളിലും സ്നാനം ചെയ്യുന്ന ഫലം 
കിട്ടും. പതിതരുമായി സംഭാഷണം ചെയ്തതിന്റെ പാപവും 
നശിക്കും. അയാള്‍ അനേക കോടിജീവികളെ പരിശുദ്ധനാ 
ക്കുന്നവനായി ഭവിക്കുന്നു. ശിവസായൂജ്യം ലഭിക്കും. പിന്നീട്‌ 
അവന്‍ ജന്മമരണക്ടേശം അനുഭവിക്കേണ്ടി വരില്ല. ഇങ്ങനെ 
രുദ്രാക്ഷ ജാബാലോപനിഷത്തു. 


രുദ്രാക്ഷജാബാലോപനിഷത്ത്‌ അവസാനിച്ചു. 


EY 


സു 


രൂദ്രോചനവഘത്ത്‌ 


൭ 


വിശ്വമയോസ്രാഹ്മണഃ ശിവം പ്രജതിം ബ്രാഹ്മണഃ 
പഞ്ചാക്ഷര മനുഭവതി ബ്രാഹ്മണഃ ശിവ പൂജരതഃ ശിവ 
ഭക്തി വിഹീനശ്ചേത്‌ സ ചണ്ഡാല ഉപചണ്ഡാലഃ 
ചതുര്‍വേദജ്ഞോപി യ ശിവ ഭക്ത സ ഏവ 
ബ്രാഹ്മണഃ അധമശ്ചണ്ഡാലോ /പി ശിവഭക്ത. ശ്ചേത്‌ 
ബ്രാഹ്മാത്‌ ശ്രേഷ്ഠതരഃ ബ്രാഹ്മണ സ്ത്രീ പുരണ്ഡ 
്വരതഃ സ ഏവ (്രാഹ്മണഃ ശിവഭക്തേ രേവ 
ബ്രാഹ്മണ ശിവലിംഗാ ച്ചനയുതശ്ചണ്ഡാല ഹസ്തവി 
ഭൂതി ശുദ്ധാ ഗൃഹസ്ഥാനാം നിര്‍മ്മലവിഭൂതി തപസ്വി 
ഭിഃ സര്‍വ ഭസ്മ ധാര്യം യദ്വാ ശിവ ഭക്തിഃ സംപുഷ്ടം 
സദാപി തദ്‌ ദസിത ദേവതാധാര്യം 


വിശ്വമയനായ (്രാഹ്മണന്‍ ശിവസമീപമെത്തുന്നു. 
അവന്‍ പഞ്ചാക്ഷരം അനുഭവിക്കുന്നു. ശിവപൂജയില്‍ രത 
നായിരിക്കുകയും നമഃ ശിവായ എന്ന പഞ്ചാക്ഷരം സദാ 
കൈകാര്യം ചെയ്യുന്നവനാണ്‌ യഥാര്‍ത്ഥ ബ്രഹ്മജ്ഞാനി. 
ചതുര്‍ വേദജ്ഞനായാലും ശിവഭക്തിരഹിതനെങ്കില്‍ അയാള്‍ 
ചണ്ഡാളതുല്യന്‍ തന്നെ. ബ്രാഹ്മണന്‍ ത്രിപുണ്ഡം ധരിക്കു 
ന്നവനാകണം. അതിലാണ്‌ അവന്റെ ബ്രാഹ്മണത്വം. ശിവഭ 
ക്തിയാല്‍ മാത്രമാണ്‌ അവന്‍ ബ്രാഹ്മണനെന്നറിയപ്പെടുക. 
ശിവലിംഗം പൂജിക്കുന്നവന്‍ ചണ്ഡാളനായാലും ബ്രാഹ്മണ 
നേക്കാള്‍ ശ്രേഷ്ഠനാണ്‌. ശിവഭക്ത നായ ചണ്ഡാളന്‍ നല്‍കുന്ന 
ഭസ്മം യജ്ഞത്തിലേക്കാള്‍ ശുദ്ധമാണ്‌. ഭസ്മം മൂന്നു തര 
ത്തിലുണ്ട്‌. ചിലതിന്‌ ചെമ്പിന്റെ നിറമായിരിക്കും. ചിലത്‌ 
വെള്ളയാണ്‌. ചിലത്‌ അല്പം പുകവര്‍ണ്ണത്തില്‍ മണ്‍പൊടി 
യോടു സമമായിരിക്കും. വിരക്തന്മാരായ തപസ്വികള്‍ക്കും 
ശുദ്ധരായ ഗൃഹസ്ഥന്മാര്‍ക്കും സ്വച്ഛഭസ്മമാണ്‌ അനുയോജ്യം. 
ശിവഭക്തന്‍ ഏതു വിധത്തിലുളളതും സ്വീകരിക്കാം. 


അഗ്നിരിതി ഭസ്മ വായുരി തി ഭസ്മ സ്ഥലമിതി 
ഭസ്മ ജലമിതി ഭസ്മ വ്യോമേതി ഭസ്മ ഇത്യാദ്യുപ 
നനിഷത്കാരണാത്‌ കാര്യം അന്യത്ര വിശ്വതശ്ചക്ഷു 
രുത വിശ്വതീമുഖോ വിശ്വതോ ഹസ്ത ഉത വിശ്വ 
പാത്‌ സം ബാഹുഭ്യാം നമതി സം പതന്യാവാ 
പൃഥിവീ ജനയന്‍ ദേവ ഏകഃ തസ്മാത്‌ പ്രാണ 
ലിംഗോ ശിവഃ ശിവഃ പ്രാണലിംഗീ ജടാഭസ്മധരോപി 
പ്രാണലിംഗോ ഹി ശ്രേഷ്ഠഃ പ്രാണലിംഗീ ശിവരുപഃ 
പ്രാണലിംഗീ ജംഗമരൂപഃ ശിവ ഏവ ജംഗമ രൂപഃ 
പ്രാണലിംഗിനാം ശുദ്ധ സിദ്ധിര്‍ന ഭവതി പ്രാണ ലിംഗി 
നാം ജംഗമ പൂജ്യാനാം പൂജ്യ തപസ്വിനാം മൂഡ 
ശ്ചണ്ഡാ ലോ /പിപ്രാണാലിംഗീ തസ്മാത്‌ പ്രാണ 
ലിംഗീ വിശേഷ ഇത്യാദി യ ഏവം വേദ സ ശിവ രുദ്ര 
ഏവരുദ്ര പ്രാണലിംഗീ നാന്യോ ഭവതി 


അഗ്നി, വായു, ജലം, സ്ഥലം, ആകാശം സകലതും ഭസ്മ 
മയമാകുന്നു. അതു മനസ്സിലാക്കി ഭസ്മം ധരിക്കേണ്ടതാകു 
ന്നു. ഈശ്വരന്‍ എല്ലായിടത്തും കണ്ണുകളും നാലുവശത്തും 
മുഖവും നാലുഭാഗത്തും കൈകളും നാലുവശത്തും കാലു 
കളും ഉള്ളവനാണെന്ന്‌ പ്രസിദ്ധമാണ്‌. അദ്ദേഹം ഭൂമിയെയും 
ആകാശത്തെയുമെല്ലാം സൃഷ്ടിച്ചു. അദ്ദേഹം സകലര്‍ക്കും 
പ്രണമിക്കാന്‍ യോഗ്യനാണ്‌. ജലജീവികളും സ്ഥലജീവികളും 
ആകാശചാരികളുമെല്ലാം അദ്ദേഹത്തെ പ്രണമിക്കുന്നു. പ്രാണ 
സലിംഗിയാണ്‌ ശിവന്‍. ശിവന്‍ തന്നെയാണ്‌ പ്രാണലിംഗി. 
ഇംഗമരൂപനാണ്‌ ശിവന്‍. ശിവന്‍ തന്നെ ജംഗമസ്വരൂപന്‍. 
പ്രാണലിംഗികളില്‍ തപസ്വികളില്‍ ശ്രേഷ്ഠരാണ്‌. ശിവഭക്ത 
നായ ചണ്ഡാളനും ശ്രേഷ്ഠനായ പ്രാണലിംഗിയാണ്‌. പ്രാണ 


ലിംഗി തന്നെ ശ്രേഷ്ഠന്‍. ആതിഥ്യം അറിയുന്നവന്‍ ശിവന്‍ 
തന്നെ രുദ്രന്‍. രുദ്രന്‍ തന്നെ പ്രാണലിംഗി. വേറൊരാളല്ല. 


ആത്മാ പരമശിവദ്വയോ ഗുരു ശിവ ഗുരുണാം 
സര്‍വ വിശ്വമിദം വിശ്വമന്ത്രേണ ധാര്യം ദൈവാ ധീനം 
ജഗദിദം തദ്‌ ദൈവം തന്മാത്രാത്‌ തനുതേ തന്മേ 
ദൈവം ഗുരുരിതി ഗുരൂണാം സര്‍വജ്ഞാനിതാം 
ഗുരുമാ ദത്തമേതദന്നം പര്രബഹ്മ ബ്രഹ്മാ സ്വാനു ഭൂതി 
ഗുരു ശിഖോ ദേവ ഗുരു ശിവ ഏവ ലിഗം ഉഭയോരഭി 
ന്നത്വാത്‌ യത്ര ഗുരുസ്ത്രത ശിവഃ ശിവഗുരുസ്വരൂപോ 
മഹേശ്വര ശിവയോഗിന ശിവപൂജാപഥേ ഗുരു പൂജാ 
വിധൌ ച മഹേശ്വര ശിവയോഗിന ശിവ പൂജാപഥേ 
ഗുരുപൂജാ വിധ ച മഹേശ്വര പൂജനാമുക്താ ലിംഗാ 
ഭിഷേകം നിര്‍മ്മാല്യ ഗുരോരഭിഷേക തീര്‍ത്ഥം മഹേ 
ശ്വരപാദോദകം ജന്മമാലിന്യുക്ഷാളയന്തി തേഷാം 
പ്രീതി ശിവപ്രീതി തേഷാം തൃപ്തി ശിവതൃപ്തിം 
തൈശ്ച പാവനീ വാസ തേഷാം നിരസനം ശിവ നിര 
സനം ആനന്ദ പരാ യണഃ തസ്മാച്ഛിവം (വജന്തു ഗുരും 
പ്രജന്തു പത്യേവ പാവനം 


ഈ ആത്മാവ്‌ ബ്രഹ്മരൂപവും ശിവരൂപവുമാകുന്നു. ഗുരു 
ശിവരൂപമാണ്‌. ഗുരുക്കന്മാര്‍ക്ക്‌ ഈ വിശ്വമെല്ലാം ശിവമന്ത്രാ 


ത്മകമാക്കേണ്ടതുണ്ട്‌. ഈ പ്രപഞ്ചം ദേവാധീനമാണ്‌. മന്ത്രാ 
ധീനമാണ്‌ ദൈവതം ആ ദൈവം തന്നെ എന്റെ ഗുരു. ഗുരു 
ക്കളാലും സര്‍വജ്ഞന്മാരുടെ ഗുരുവാലും നിര്‍മ്മിതമായ ഈ 
അന്നം പരപ്രഹ്മ രൂപമാകുന്നു. സ്വാനുഭവം കൊണ്ടു വേണം 
ബ്രഹ്മം മനസ്സിലാക്കാന്‍. ദേവനായ ശിവന്‍ തന്നെ പരമഗു 
രു. ഗുരുവായ ശിവന്‍ ലിംഗസ്വരൂപനാണ്‌. നിരാകാര ബ്രഹ്മ 
ത്തിന്റെ ചിഹ്നമാണ്‌ ശിവലിംഗം. എവിടെ ഗുരുവുണ്ട്‌ അവിടെ 
ശിവനുണ്ട്‌. ആ മഹേശ്വരന്‍ ഗുരുസ്വരൂപനാകുന്നു. ര്രമകീട 
സിദ്ധാന്ത പ്രകാരം സദാ ശിവനെ ആരാധിക്കുന്ന സാധകന്‍ 
സ്വയം ശിവന്‍ തന്നെ ആയിത്തീരുന്നു. ശിവലിംഗത്തെ അഭി 
ഷേകം ചെയ്യുന്നതു കൊണ്ട്‌ സകല പാപങ്ങളും ദൂരത്തിലാ 
കുന്നു. ഗുരുവിനെ പൂജിക്കുന്നതുകൊണ്ടും ശിവന്‍ അഭി 
ഷേകം ചെയ്യുന്നതുകൊണ്ടും ജന്മാന്തര പാപങ്ങളും ദൂരത്തി 
ലാകുന്നു. സകലരെയും സ്നേഹിക്കുന്നതും ശിവ പ്രേമം 
തന്നെ. സകല ജീവികളുടെയും സംതൃപ്തി ശിവന്റെയും 
സംതൃപ്തിയാണ്‌. ലോക നിരസനം ശിവന്റെ നിരസനമാകു 
ന്നു. ഈ ബോധവും വിവേകവും ഉള്ളവന്‍ എന്നും ആനന്ദ 
യുക്ത നായിരിക്കും. ശിവനെ ശരണം പ്രാപിക്കുക. ഗുരുവിനെ 
ശരണം പ്രാപിക്കുക. 


രുദ്രോപനിഷത്ത്‌ സമാപിച്ചു. 


EP 


പ ലാംശമൃലേോപണങ്ഷത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ച 
ക്ഷുഃ ശ്രോത്രമഥോബലമിന്ദ്രിയാണി ച സർവാണി 
സര്‍വം ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യ 
മാമാ ര്രഹ്മനിരാ കരോദനിരാണമസ്തു അനിരാക 
രണം മേ സ്തു തദാത്മാനി നിരതേ യ ഉപനിഷത്‌ 
സു ധര്‍മ്മാസ്തേ മയി സന്തു തേ മയി സന്തു ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


എന്റെ അംശങ്ങള്‍ പുഷ്ടി പ്രാപിക്കട്ടെ. വാക്ക്‌ ഘാണം 
ചക്ഷുസ്സ്‌ ബലം സര്‍വേന്ദ്രിയങ്ങള്‍ എല്ലാം പുഷ്ടി പ്രാപി 
ക്കട്ടെ. സകല ഉപനിഷത്തുകളും ബ്രഹ്മ സ്വരൂപങ്ങളാണ്‌. 
എനിക്ക്‌ ബ്രഹ്മത്തെ പരിത്യജിക്കാനിടയാകരുത്‌. ത്രഹ്മം 
എന്നെ കൈവെടിയാതിക്കട്ടെ. ഉപനിഷത്ത്‌ ധര്‍മ്മങ്ങള്‍ 
എന്നില്‍ നിലകൊളളുമാറാകട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. കഃ സവിതാ കാ സാവിത്രി? അഗ്നിരേവ സവിതാ 
സവിതാ പൃഥിവീ സാവിത്രീ സ യ്രതാഗ്നിസ്തത്‌ 
പൃഥിവീ യത്ര വാ പൃഥിവീ ത്രതാഗ്നിസ്തേ ദ്വേ യോനി 
സ്തദേകം മിഥുനം 


2. കഃ സവിതാ കാ സാവിത്രി? വരുണ ഏവ 
സവിതാ ആപഃ സാവിത്രി സ യത്രാ വരുണസ്തദാ 
പോ യത്ര വാ താപസ്തദ്‌ വരുണ സ്തേ ദ്വേ യോനി 
തദേകം മിഥുനം 


3. കഃ സവിതാ കാ സാവിത്രീ വായുരേവ സവിതാ 
ആകാശ സാവിത്രീ സ യത്രവായുസ്തദാകാശോ 
യത്ര വാ ആകാശസ്രദ്വായു സ്തേ ദ്വേ യോനീ 
തദേകം മിഥുനം 


4. കഃ സവിതാ കാ സാവിത്രീ യജ്ഞ ഏവ സവിതാ 
ഛന്ദാംസി സാവിത്രി യ്ത യജ്ഞ സ്തത്രഛന്ദാംസി 


P 


യ്രത വാഛന്ദാംസി സ യജ്ഞ സ്തേദ്വേയോനീ 
തദേകം മിഥുനം 


5. കഃ സവിതാ കാ സാവിത്രി? സ്തനയിത്നുരേവ 
സവിതാ വിദ്യുത്‌ സാവിത്രീ 


താഴെ കൊടുത്തിരിക്കുന്ന ക്രമമനുസരിച്ച്‌ അംഗന്യാസം 
ചെയ്യണം. 


ഓം ഭുഃ നമോ- അംഗുഷ്ഠാഭ്യം നമഃ ശിരസേ 
സ്വാഹാ ഓം ഭുവ തമോ- തര്‍ജനീഭ്യാം നമഃ ശിരസേ 
സ്വാഹാ ഓം സ്വ നമോ-മധ്യമാഭ്യാം നമഃ ശിഖായൈ 
വഷട്‌ ഓം മഹഃ-അനാമികാഭ്യം നമഃ ന്റേത്രതയായ 
വഷട്‌ ജനഃ- കനിഷ്‌ ഠികാഭ്യാം 
നേത്രതയായ വഷ്ട്‌ ഓം തപഃ- കരതലവൃഷ്ടാഭ്യം 
നമഃ അസ്ത്രായ ഫട്‌ 


ഓം നമഃ 


കൈകൂപ്പി കണ്ണുകള്‍ അടച്ച്‌ വ്രജാംഗം പിംഗ നേത്രം 
എന്നു തുടങ്ങിയ ധ്യാനശ്ലോകം ചൊല്ലണം. ഇത്രയുമാണ്‌ 
മാനസോവചാരം. പൂജിച്ചതിനുശേഷം 


ഓം നമോ ഭഗവതേ ഭാവാനല കാലാഗ്നി ഹനു 
മതേ ജനശ്രിയോ ജയജീവിതായ ധവളികൃതജഗ 
ത്രതയ വ്രജ ദേഹ വ്രജപുച്ഛ വ്രജകായ വ്രജതുണ്ഡ 
വ്രജമുഖ വ്രജമുഖ വ്രജബാഹോ വ്രജരോമ 
വ്രജന്റേത വ്രജദന്ത വ്രജശരീര സകലാത്മകായ 
ശ്രീമകരപിംഗളാക്ഷ ഉഗ്രപളയകാല രന്രദ 
വീരാഭ്രദാവതാര, ശരഭസാലഭൈരവദോര്‍ദണ്ഡലങ്കാ 
പുരി ദഹന ഉദധിലംഘന ദശ ഗ്രീവ കൃതാന്ത 
സീതാവിശ്വാസ, ഈശ്വരപുത്ര അഞ്ജനഗദ്‌ സംഭൂത 
ഉദയഭാസ്കര ബിംബനള ഗ്രാസക ദേവദാനവ ജുഷി 
മുനിവന്ദ്യ പാശുപതാസ്ത്ര ബ്രഹ്മാസ്ത്രൈ ബലനാ 
രായണാസ്ത്ര കാലശക്തികാസ്ത്ര ദണ്ഡകാസ്ത്ര 
പാശാഘോരന്ന നിവാരണ പാശുപതാസ്ത്ര ബ്രഹ്മാ 
സ്ത്ര ബൈലവാസ്ത്ര നാരായണാസ്ത്രമൃഡ സര്‍വ 
ശക്തി ഗ്രസന മമാത്മരക്ഷാകര പരവിദ്യാ നിവാരണ 
ആത്മവിദ്യാ സംരക്ഷകഅഗ്നിദീപ്ത അഥര്‍വണ 
വേദസിദ്ധ സ്ത്രീകാലാഗ്നി നിരാഹാരകബാഹുവേഗ 
മനോവേഗ ശ്രീരാമതാരക പര ്രഹ്മ വിശ്വ 
രുപദര്‍ശന ലക്ഷ്മണ പ്രാണപ്രതിഷ്ഠാനന്ദകര സ്ഥല 
ജലാഗ്നി മര്‍മ്മ ഭേദിന്‍ സര്‍വ ശ്ര്തൂന്‍ ഛിന്ധി മമ 
വൈരിണഃ ഖാദയ ഖാദയ ഡാകിനീ വിധ്വംസനേന 
സുഗ്രീവ സഖ്യകരണ നിഷ്കളങ്ക കുമാര്രബഹ്മ 
ചാരിന്‍ ദിഗംബര സര്‍വപാപ സര്‍വപാപ സര്‍വഗ്രഹ 
കുമാരഗൃഹ സര്‍വം ഛേദയ ഛേദയ ഭേദയ ഭിന്ധി 
ഭിന്ധി ഖാദയ ഖാദയ ടംക ടംക താഡക താഡക 
മാരയ മാരയ ശോഷയ ശോഷയ ജ്വാലയ ജ്വാലയ 
ഹാരയ ഹാരയ ദേവദത്തം നാശയനാശയ അതി 
ശോഷയ അതിശോഷയ സര്‍വം ച ഹനുമാന്‍ 
രക്ഷ രക്ഷ ഓം (ഹാം (ഹീം ഫ്രും ഹും ഫട്‌ ഷേ 
ഘേ സ്വാഹാ 


ഓം നമോ ഭഗവതേ ചണ്ഡ പ്രതാപ a 
മഹാവീരായ സര്‍വദുഃഖ വിനാശായ ഗ്രഹമണ്ഡല 
ഭൂതമണ്ഡല പ്രേത പിശാച തണ്ഡല സര്‍വോച്ചാനയ 
അതിഭയങ്കര ജ്വര മാഹേശ്വര ജ്വര-വിഷ്ണു 
ജ്വര-്രഹ്മജ്വര വേതാള ബ്രഹ്മരാക്ഷസ ജ്വര-പിത്ത 
ജ്വര ശ്ലേഷ്മ സന്നിപാതകജ്വര വിഷമജ്വര ശീതജ്വര 
ഏകാഹിക ജ്വര, ദ്വാഹിക ജ്വര ത്രൈഹിക ജ്വര 
ചാതുസ്ഥിക ജ്വര അര്‍ദ്ധമാസിക ജ്വര മാസിക ജ്വര 
ഷണ്മാസിക ജ്വര സാംസരിക ജ്വര അസ്ഥ്യന്തര്‍ഗത 
ജ്വര മഹാപസ്മാര ജ്വര ശ്രമികാപസ്ഥാനംശ്ച ഭേദയ 
ഭേദയ ഖാദയ ഖാദയ ഫ്രാം ഗ്രീം ഗ്രൂം ഹും ഫട്‌ 
ഘേ ഘേ സ്വാഹാ 


നമോ ഭഗവതേ ചിന്താമണി ഹനുമതേ അംഗശൂല 
അക്ഷി ശുല ശിരശ്ശൂല ഗുല്പശുല ഉദര ശൂല നേത്ര 
ശ്ശൂല ഗുദശൂലകടകശുലാജാനുശൂല ഘലഡാശൂല 
ഹസ്തശൂല പാദശൂല ഗുല്ഫ ശൂല വാതശൂലവി 
ത്തശൂല വായു ശൂല സ്തനശൂല പരിണാമശൂല 
പരിഘാ ശൂല പരബാണശുല ദന്തശുല കുക്ഷിശൂല 
സുമനശൂല സര്‍വശുലാനി നിര്‍മ്മുലയ ദൈത്യദാനവ 
കാമിനീ വേതാള ബ്രഹ്മരാക്ഷസ കോലാഹല നാഗ 
പാശാനന്തവാസുകി തക്ഷത കാര്‍ക്കോടക ലിംഗ പത്‌ 
മക കുമുദ ജ്വരരോഗ പാ ശാഹത മഹാ മാരീന്‍ കാല 
പാശ വിഷം നിര്‍വിഷം കുരു കുരു ഓം ഗ്രാം (ശ്രീം 
ഗ്രൂം ഹും ഫട്‌ ഘേ ഘേ സ്വാഹാ 


ഓം (ഹീം ശ്രീം ക്ലീം ഗ്ലാം ഗ്ലീം ഗ്ലു ഓം നമാ 
ഭഗവതേ പാതാള ഗരുഡഹനുമതേ ഭൈവ ബന ഗതജ 
സിംഹേന്ദാളീ പാശബന്ധു ഛേദയ ഛേദയ പ്രളയ 
മാരുത കാലാഗ്നി ഹനുമതേ ശൃഖലാബന്ധം 
മോക്ഷയമോക്ഷയ സര്‍വഗ്രഹം ഛേദയ ഛേദയ മമ 
സര്‍വ കാര്യാണി സാധയ സാധയ പ്രസാദം രക്ഷ 
ക്ഷ ഓം ഗ്രാം (ഹിം (ഹൂം ഫ്രീ ക്ഷേമാം ഭ്രൈസാം 
ക്ലാം ക്ലീം ക്രാം ക്രീ്രഹാം ഗ്രീം ്രം ഹ്രൈം പ്രഃ 
ഗ്രാം ഫ്രീം ഹു ഖ ഖ ജയ ജയ മാരണ മോഹന 
ഘൂര്‍ണ്ണ ഘൂര്‍ണ്ണ ദമ ദമ മാരയ ഖ ഖേ ഗ്രാം ഫ്രീം 
ഹും ഹൂം 

ഫട്‌ ഘേ ഘേ സ്വാഹാ 


ഓം നമോ ഭഗവതേ കാലാഗ്നിരുശ്രഹനുമതേ 
്രാമയ ശ്രാമയ ലവ കുരു കുരു ജയ ജയ ഹസ ഹസ 
മാദയ 


മാദയ ഗ്രജ്വലയ മൃഡയ മൃഡയ ്രാസയ 
ര്രാസയ സാഹസ സാഹസ വശയ വശയ ശാമയ 
ശാമയ അസ്ത്രതിശൂല ഡമര ഖള്‍ഗഃ കാല മൃത്യു 
കപാല ഖട്വാംഗ ഖര അമയ ശ്വാശ്വത ഹും ഹും 
അവതായ അവതായ ഹും ഹും അനന്ത ഭൂഷണ പര 
തന്ത്ര പരയ്ന്ത്ര ശത ശത സഹസ്ര കോടി തേജഃ 
പുഞ്ജ മുഞ്ച ഭേദയ ഭേദയ അഗ്നിം ബന്ധയ 
സര്‍വ്രഗഹം ബന്ധയ ബന്ധയ അനന്താദി ദുഷ്ടനാ 


P 


ഗാനാം വിഹം ഹനഹന സര്‍വവിഷം ബന്ധയ 
ബന്ധയ വ്രജ തുണ്ഡ ഉച്ചാടയ മാരണ മോഹന 
വശീകരണ സ്തംഭന ജുംഭണാകര്‍ഷണോച്ചാടന 
മിലന വിദ്വേഷണ യുദ്ധ തര്‍ക്കമര്‍മ്മാണി ബന്ധയ 
ബന്ധയ ഓം കുമാരീ പദത്രിഹ ാര ്രാണിഗ്ര 
മൂര്‍ത്തയേ ഗ്രാമ വസിനേ അതി പൂര്‍വൃശക്തായ 
സര്‍വായുധ ധരായ സ്വാഹാ അക്ഷയായ ഘേ ഘേ 
ഘേ ഘേ ഓം ലലല (ഘാ ്്ഈ സ്വാഹാ ഓം ഹലാം 
ഹലീം ഹലു ഹും ഹും ഘേ ഘേ സ്വാഹാ 


ഓം ശ്രാം ശ്രീം ശ്രൂം ശ്രം ഓം നമോ ദഗ പതേ 
ഭദ്ര ജാനികട രുദ്ര വീര ഹനുമതേ ടം ടം ടം ലം ലം 
ലം ദേവദത്തദിഗംബരരാഷ്ടമഹാശക്ത്യേഷ്ടാംഗധര 
അഷ്ടമഹാഭൈരവ നവ്രബഹ്മസ്വരൂപ ദ്വാദശാര്‍ 
ക്കതേജ ്രയോദശ സോമമുഖ വീര ഹനുമാന്‍ 
സ്തംഭിനീ മോഹിനീ വശകരിണീ തന്ത ക സാവ 
യവ നഗര രാജമുഖ ബണ്ഡയബല സുഖമകരമുഖ 
സിംഹ ജിഹ്വാ മുഖാനി ബന്ധയ ബന്ധയ സ്തംഭയ 
സ്തംഭയ വ്യാരഘഘമുഖ സര്‍വ വൃശ്ചികാഗ്നി ജ്വാലാ 
വിഷം നിര്‍ഗ്ഗമയ നിര്‍ഗമയസര്‍വജന വൈരി മുഖം 
ബന്ധയ ബന്ധയ പാപഹര വീര ഹനുമാന്‍ 
ഈശ്വരാവതാര വായു നന്ദന അഞ്ജനീ സുത 
ബന്ധയ ബന്ധയ ശ്രീരാമ ചന്ദ്രസേവാകഃ ഓം (ഹാം 
ഗ്രാം ഗ്രാം ആഗ്നയ ഗ്രാം ഫ്ലാം ഘീം ക്രീം യം ഭേ 
ഭ്രദഃ ഹട്‌ ഖട്‌ ഖട്‌ സര്‍വജനസ്്യ ദൃശം ല ലാം ശ്രീം 
ശ്രീം ശ്രീം മനഃ സ്തം ഭയ സ്തം ഭയ ഭഞ്ജയ 
ഭഞ്ജയ അദ്രിം ശ്രീം ഗ്രീം മനഃ സ്തം ഭയ സ്തം 
ഭയ ഭഞ്ജയ ഭഞ്ജയ അദഗ്രിം ശ്രീം വ്ഹീം ഗ്രീം 
സര്‍വം ഹീം ഹീം സാഗര ഹീ ഹീ മമ സര്‍വ മന്ത്ര 
തന്ത്ര സിദ്ധം കുരു കുരു സ്വാഹാ ശ്രീരാമ ചന്ദ്ര 
ഉവാപ ശ്രീ മഹാദേവ ഉവാച ശ്രീ വീരഭദ്രസ്തന 
ഉവാച ത്തി സന്ധ്യം യ പഠേന്നരഃ 


മുകളില്‍ സൂചിപ്പിച്ച വിധത്തില്‍ മാനസിക പൂജ ചെയ്ത്‌ 
തിനു ശേഷം താഴെ കൊടുക്കുന്ന മന്ത്രങ്ങള്‍ ഉച്ചരിക്കണം. 
മന്ത്രങ്ങള്‍ ഉപയോഗപ്പെടുത്തി ഹോമവും നടത്താം. 


11 ഓം നമോ ഭഗവതേ ഭാവാനല കാലാഗ്നി 
ഹനുമതേ രക്ഷ 

രക്ഷ ഓം (ഹാം ശ്രീം ഗ്രൂം ഹും ഫട്‌ 
ഘേഘേ സ്വാഹാ 


2. ഓം നമോ ഭഗവതേ ചിന്താമണി ഹനുമതേ 
നിര്‍വിഷം 
കുരു കുരു ഘേ ഫേ സ്വാഹാ 


3. ഓം (ഹിം ശ്രീം ക്ലിം ഗ്ലാം ഗ്ലീം ഗും ഓം നമോ 
൭൨ സ ൭൨ ൭൨ 
ഭഗവതേ 
പാതാള ഗരുഡ ഹനുമതേ വാരയ വാരയ 
ഘേ ഘേ സ്വാഹാ 


4. ഓം നമോ ഭഗവതേ കാലാഗ്നി രുദ്ര 
ഹനുമതേ (ലാ ഗ്ലാ 


സ്വാഹാ ഹും ഫട്‌ ഘേ ഘേ സ്വാഹാ 


5. ഓം ശ്രാം ശ്രീ ശ്രും ശ്രൈ ശ്ര നമോ 
ഭഗവതേ ഭദ്ര ജാനിക 
രുശ്ര വീര ഹനുമതേ ഹീ ഹീ സാഗര 
ഹീഹീവാവം 
സര്‍വ മന്ത്രാര്‍ത്ഥാഥര്‍വണ വേദ സിദ്ധിം 
കുരു കുരു സ്വാഹാ 


ഇങ്ങനെ രാമചന്ദ്രനും ശിവനും വീരഭദ്രനും വീരഭ്രദന്‍ 
അവരോടും പറഞ്ഞു. 


യാതൊരുവന്‍ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സന്ധ്യ 
ക്കും ഇത്‌ പഠിക്കുന്നു. അയാള്‍ക്ക്‌ സകലതും ലഭിക്കാനിട 
വരുന്നു. 


ലാംഗുലോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


പ ഖരരൂസമൃചികോചണ്ട്ഘത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാംഗാനി വാക്‌ പ്രാണശ്ചക്ഷു 
ശ്രോധ്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സര്‍വം 
ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ മാ 
ബ്രഹ്മ നിരാകരോ ദനിരാകരണമസ്ത്വനിരാകരണ മേ 
അസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധര്‍മ്മാ 


സ്തേ മയി സന്തു തേ മയി സന്തു ഓം ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ 


ഓം എന്റെ അംഗങ്ങളും, വാക്ക്‌, പ്രാണന്‍, ചക്ഷുസ്സ്‌, 
ശ്രോത്രം, ബലം, ഇന്ദ്രിയങ്ങള്‍ എന്നിവയും പുഷ്ടി പ്രാപി 
ക്കണേ. എല്ലാം ഉപനിഷദുക്തമായ ബ്രഹ്മമാണ്‌. ഞാന്‍ 
ബ്രഹ്മത്തെ നിരാകരിക്കാനിടയുണ്ടാകാതിരിക്കണേ. ബ്രഹ്മം 


_ 


ബ്രഹ്മത്തെ നിരാകരിക്കാനിടവരാതിരിക്കണേ. ബ്രഹ്മ എന്നെ 

പരിത്യജിക്കാതിരിക്കണേ. എനിക്കും ബ്രഹ്മത്തിനും തമ്മില്‍ 

അഭേദ്യമായ ബന്ധം ഉണ്ടാകാനിടവരണേ. ഞാന്‍ ബ്രഹ്മത്തില്‍ 
നിന്ന്‌ അകലാനിടവരാതിരിക്കണേ. ആത്മപരന്മാരായ വ്യക്തി 
കള്‍ക്ക്‌ യാതൊരു ധര്‍മ്മങ്ങള്‍ സേവ്യങ്ങളായി ഉപനിഷത്തു 

കള്‍ അനുശാസിക്കുന്നോ അവ എന്നില്‍ നിലകൊള്ള ണേ. ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം വ്രജസൂചിം പ്രവക്ഷ്യമി 
ശാസ്ത്രമജ്ഞാനഭേദനം 
ഭൂഷണം ജ്ഞാനഹീനാനാം 


ഭൂഷണം ജ്ഞാനചക്ഷുഷാം 


അജ്ഞാനത്തെ നശിപ്പിക്കുന്നതും ജ്ഞാനഹീനര്‍ക്ക്‌ ഭൂഷ 
ണമായിതോന്നാവുന്നതും ജ്ഞാനചക്ഷുസ്സുകള്‍ക്ക്‌ ഭൂഷണവു 
മായ വ്രജസൂചികോപനിഷത്തിനെപ്പറ്റി പറയാം. 


2. ബ്രഹ്മക്ഷ്തിയ വൈശ്യശൂദ്ഃ ഇതി ചത്വാരോ 
വര്‍ണ്ണാസ്‌ തേഷാം വര്‍ണ്ണാനാം ബ്രാഹ്മണ ഏവ 
പ്രധാന ഇതി വേദവചനാനുരൂപം സ്മൃതിഭിരപ്യുക്തം. 
തത്ര ചോദ്യമസ്തി കോ വാ ബ്രഹ്മണോ നാമ, കിം 
ജീവഃ, കിം ദേഹഃ, കിം ജാതിഃ, കിം ജ്ഞാനം, കിം 
കര്‍മ്മ, കിം ധാര്‍മ്മിക ഇതി 


ബ്രാഹ്മണന്‍, ക്ഷത്രിയന്‍, വൈശ്യന്‍, ശൂദ്രന്‍ എന്ന്‌ നാലു 
വര്‍ണ്ണങ്ങളുണ്ട്‌. ഇവരില്‍ ബ്രാഹ്മണന്‍ പ്രധാനനാണെന്ന്‌ എന്നു 
വേദം അനുശാസിക്കുന്നു. സ്മൃതികളിലും അങ്ങനെ പറഞ്ഞി 
രിക്കുന്നു. ഇവിടെ ചോദ്യമുദിക്കുന്നത്‌ ബ്രാഹ്മണന്‍ ആരാണെ 
ന്നാണ്‌. അവന്‍ ജീവനാണോ ദേഹമാണോ ജാതിയാണോ 
ജ്ഞാനമാണോ കര്‍മ്മമാണോ? ധാര്‍മ്മികതത്വമാണോ? 


3. തത്ര പ്രഥമോ ജീവോ ബ്രാഹ്മണ ഇതി ചേത്തന്ന 
അതീതാനാഗതാനേകദേഹാനാം ജീവസൈ്യൈകരൂപ 
ത്വാത്‌ ഏകസ്യാപി കര്‍മ്മവശാദനേകദേഹസംഭവാത്‌ 
സര്‍വശരീരാണാം ജീവസൈയൈക രൂപത്ത്വാച്ച. 
തസ്മാന്ന ജീവോ ബ്രാഹ്മണ ഇതി. 


ജീവനാണ്‌ ബ്രാഹ്മണെന്നു പറഞ്ഞാല്‍ അതിന്‌ സാധ്യത 
യില്ല. ഭൂതഭവിഷ്യത്കാലങ്ങളില്‍ അനേകം ശരീരങ്ങളില്‍ ഉണ്ടാ 
യിട്ടുളളതും ഭാവിയില്‍ ഉണ്ടാകാന്‍ പോകുന്നതുമായ ജീവന്‍ 
എല്ലാം ഒന്നുപോലെയാണ്‌. 


കര്‍മ്മാനുസരണമാണ്‌ അനേകം ശരീരങ്ങളില്‍ അത്‌ ജനി 
ക്കുന്നത്‌. എല്ലാ ശരീരങ്ങള്‍ക്കു ജീവനും ഏകഭാവമാണുള്ള 
ത്‌. അതുകൊണ്ട്‌ ജീവന്‍ ബ്രാഹ്മണനാകുവാന്‍ തരമില്ല. 


4. തർഹി ദേഹോ ബ്രഹ്മണ ഇതി ചേത്തന. ആ 
ചണ്ഡാലാദിപര്യന്താനാം മനുഷ്യാണാം പാഞ്ചഭാതി 
കത്വേന ദേഹസ്യ ഏകരുപത്വാത്‌ ജരാമരണ ധര്‍മ്മാ 
ധര്‍മ്മാദിസാമൃദര്‍ശനാത്‌ ബ്രാഹ്മ ണഃ ശ്വേത വര്‍ണ്ണഃ 
ക്ഷത്രിയോ രക്തവര്‍ണ്ണഃ വൈശ്യഃ പീതവര്‍ണ്ണഃ ശൂദ്രഃ 
കൃഷ്ണവര്‍ണ്ണഃ ഇതി നിയമാഭാവാത്‌ പിത്രാദിശരീര 
ദഹനേ പുത്രാദീനാം ്രഹ്മഹത്യാദിദോഷസംഭവാച്ച 


K 


ദേഹമാണോ ബ്രാഹ്മണന്‍ എന്ന ചോദ്യം ഉദിക്കാവുന്ന 


തസ്മാന്നദേഹോ ബ്രാഹ്മണ ഇതി 


താണ്‌. അതു സാധ്യമല്ല. ചണ്ഡാലന്‍ മുതല്‍ സകല മനുഷ്യ 

രുടെയും ശരീരം ഒന്നുപോലെ തന്നെ പഞ്ചഭൂതാത്മകമാണല്ലോ. 
അവരില്‍ വാര്‍ദ്ധക്യം, മരണം, ധര്‍മ്മം, അധര്‍മ്മം എന്നിവ 

യെല്ലാം ഒന്നുപോലെയാകുന്നു. ബ്രാഹ്മണന്‍ വെളുത്തനിറക്കാ 
രനും ക്ഷത്രിയന്‍ ചുവന്നനിറക്കാനും വൈശ്യന്‍ മഞ്ഞനിറക്കാ 
രനും ശൂദ്രന്‍ കറുത്തനിറക്കാരനും ആയിരിക്കണമെന്ന്‌ 

യാതൊരു നിയമവുമില്ല. മാത്രമല്ല, പിതാവിന്റെയും സഹോദ 

രന്റെയും ശരീരദാഹ്രകിയകള്‍ ചെയ്യുന്നതുകൊണ്ട്‌ പുത്രാദി 

കള്‍ക്ക്‌ ബ്രഹ്മഹത്യാദിദോഷങ്ങള്‍ സംഭവിക്കുന്നില്ല. അതു 

കൊണ്ട്‌ ദേഹവും ബ്രഹ്മണാനാകാന്‍ തരമില്ല. 


5. തര്‍ഹി ജാതിര്‍ ബ്രാഹ്മണ ഇതി ചേത്തന്ന തത്ര 
ജാത്യന്തരജന്തുഷ്വനേകജാതിസംഭവാന്മഹ ര്‍ഷയോ 
ബഹവഃ സന്തി ജഷ്യശൃംഗോ മൃഗ്യോഃ, കൌശികഃ 
കുശാത്‌, ജാംബുകോ ജംബുകാത്‌, വാല്മീകോ വല്മീ 
കാത്‌, വ്യാസഃ കൈവര്‍ത്തകന്യകായാം ശശപൃഷ്ഠാത്‌ 
ഗൌതമഃ വസിഷ്ഠ ഉര്‍വശ്യാം അഗസ്ത്യഃ കലശേ 
ജാതി ഇതി ശ്രുതത്വാത്‌ ഏതേഷാം ജാത്യാ വിനാ 
പ്യാഗ്രേ ജ്ഞാനപ്രതിപാദിതാഃ ജുഷയോ ബഹവഃ 
സന്തി. തസ്മാന്ന ജാതിര്‍ ബ്രഹ്മണ ഇതി. 


ജാതിയായിരിക്കുമോ ബ്രാഹ്മണന്‍? അതു സാധ്യമല്ല. 

കാരണം ഭിന്ന ജാതിയില്‍പെട്ട ജീവികളില്‍ നിന്നും അനേകം 
മഹര്‍ഷിമാര്‍ ജനിച്ചിട്ടുണ്ടെന്ന്‌ പറയപ്പെടുന്നു. മാന്‍പേടയില്‍ 
നിന്ന ഭൂഷ്യശ്യംഗനും കുശയില്‍ നിന്ന കൌാശികനും ജംബുക 
നില്‍ നിന്ന്‌ ജാംബുകനും വല്മീകത്തില്‍ നിന്ന വാല്മീകിയും 
മുക്കുവകുമാരിയില്‍ നിന്ന വ്യാസനും ശശപുഷ്ഠത്തില്‍ നിന്ന്‌ 
ഗാൌതമനും ഉര്‍വശിയില്‍ നിന്ന വസിഷ്ഠനും കുടത്തില്‍ നിന്ന 
അഗസ്ത്യനും ജനിച്ചു എന്ന പറയപ്പെടുന്നു. ഈ മഹര്‍ഷിമാ 
രെല്ലാവരും ജാതി കൂടാതെ തന്നെ മുമ്പിനാല്‍ തന്നെ ജ്ഞാനി 
കളായിരുന്നു. അതുകൊണ്ട്‌ ജാതിയാണ്‌ ബ്രാഹ്മണനെന്ന്‌ പറ 
യാന്‍ നിവൃത്തിയില്ല. 


6. തർഹി ജ്ഞാനം ്രാഹ്മണ ഇതി ചേത്തന്ന 
ക്ഷത്രിയാദയോ പി പരമാര്‍ത്ഥദര്‍ശിനോ അഭിജ്ഞാഃ 
ബഹവഃ സന്തി തസ്മാന്നജ്ഞാനം ബ്രാഹ്മണ ഇതി 


ജ്ഞാനം ബ്രാഹ്മണനാകുമോ? അതു പറയാന്‍ നിവൃത്തി 
യില്ല. കാരണം അനേകം ക്ഷ്ര്രിയന്മാര്‍ പരമാര്‍ത്ഥദര്‍ശികള്‍ 
ആയിത്തീര്‍ന്നിട്ടുണ്ട്‌. അതുകൊണ്ട്‌ ജ്ഞാനം കൊണ്ടും ബ്രാഹ്മ 
ണനാകുമെന്ന പറയുവാന്‍ സാധ്യമല്ല. 


7. തര്‍ഹികര്‍മ്മ ്രാഹ്മണ ഇതി ചേത്തന്ന സര്‍ 
വേഷാം പ്രാണിനാം പ്രാരബ്ധസഞ്ചിതാഗാമി കര്‍മ്മ 
സാധര്‍മ്മ്യദര്‍സനാത്‌ കര്‍മ്മാഭിപ്രേരിതാ സന്തോ ജനാഃ 
ക്രിയാഃ കുര്‍വന്തീതി തസ്മാന്ന കര്‍മ്മ ബ്രാഹ്മണഇതി 


കര്‍മ്മം ബ്രാഹ്മണനാകുമോ? അതു പറയുവാന്‍ പ്രയാ 
സമാണ്‌. എന്തെന്നാല്‍ സകല ജീവികളുടെയും പാരബ്ധവും 
സഞ്ചിതവും ആഗാമിയുമായ കര്‍മ്മങ്ങളില്‍ സാധര്‍മ്മ്യം 


P 


കാണപ്പെടുന്നു. അതിനാല്‍ കര്‍മ്മത്താല്‍ പ്രേരിതമായിട്ടാണ്‌ 
ജീവന്‍ പ്രവര്‍ത്തിക്കുന്നത്‌ തന്മൂലം കര്‍മ്മം ബ്രാഹ്മണനാകാന്‍ 
തരമില്ല. 


8. തർഹി ധാര്‍മ്മികോ ബ്രാഹ്മണ ഇതി ചേത്തന്ന ക്ഷത്രി 
യാദയോ ഹിരണ്യദാതാരോ ബഹവാ സന്തി തസ്മാന്ന 
ധാര്‍മ്മികോ ബ്രാഹ്മണഇതി 


ധാര്‍മ്മികത ബ്രാഹ്മണനാകുമോ? അതിനു സാധ്യതയില്ല. 
കാരണം അനേകം ക്ഷത്രിയാദികള്‍ സ്വര്‍ണ്ണദാനം ചെയ്തു 
കൊണ്ടേ ഇരിക്കുന്നു. അതിനാല്‍ ധാര്‍മ്മികനായ വൃക്തിയും 
ബ്രാഹ്മണനാകാന്‍ ഞെരുക്കം. 


9. തർഹി കോവാ ബ്രാഹ്മണോ നാമ, യഃ കശ്ചിദാ 
ത്മാനമദ്വിതീയം ജാതിഗുണ്ക്രിയാഹീനം ഷഡൂര്‍മ്മി 
ഷഡ്ഭാവേത്യാദി സര്‍വദോഷരഹിതം സത്യജ്ഞാനാ 
നന്ദാനന്തസ്വരൂപം സ്വയം നിര്‍വികല്പമശേഷകല്പാ 
ധാരമശേഷഭൂതാന്തര്യാമിത്വേനവര്‍ത്തമാനമ്തര്‍ ബഹി 
ശ്ചാകാശവദനുസ്യൂതമഖണ്ഡാനന്ദസ്വഭാവമപ്രമേയമ 
നുഭവൈകവദ്യമപരോക്ഷതയാഭാസ മാനം കരതലാ 
മലകവത്‌ സാക്ഷാദപരോക്ഷീകൃത്യ കൃതാര്‍ത്ഥയാ 
കാമരാഗാദി ദോ ഷരഹിതഃ ശമദമാദിസമ്പന്നോ ഭാവ 
മാത്സര്യ തൃഷ്ണാ ശാമോഹാദിരഹിതോ ദംഭാഹങ്കാ 
രാദിഭിരസം പൃഷ്ടചേതാ വര്‍ത്തത ഏവ മുക്തല 
ക്ഷണോ യ സ ഏവ ബ്രാഹ്മണ ഇതി ശ്രുതിസ്മൃതി 


പുരാണേതിഹാസാഭിപ്രായഃ അന്യഥാ ഹി ന്ത 
സിദ്ധിര്‍നാസ്‌ ത്യേവ സച്ചിദാനന്ദാത്മാന മദ്വിതീയം 
ബ്രഹ്മഭാവയേദാത്മാനം സച്ചിദാനന്ദം ബ്രഹ്മഭാവയേദി 
ത്യുപനിഷത്‌. 


ആ നിലയില്‍ ആരാണ്‌ ബ്രാഹ്മണന്‍? അദ്വിതീയമായും 
ജാതിഗുണക്രിയാരഹിതമായും ഷഡൂര്‍മ്മിഷഡ്ഭാവാദി സര്‍വ 
ദോഷരഹിതമായും സത്യജ്ഞാനന്ദ സ്വരൂപമായും സ്വയം 
വികല്പഹീനനായും സകല കലപങ്ങള്‍ക്കും ആധാരഭൂത 
മായും സകല ഭൂതങ്ങളിലും അന്തര്യാമിയായും ആകാശമെ 
ന്നോണം ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതായുപം അഖ 
ണ്ഡാനന്ദ സ്വരൂപമായും അപ്രമേയമായും അനുഭവൈകവേ 
ദൃമായും പ്രത്യക്ഷത്വേന ശോഭിക്കുന്നതായും ഉള്ള ആത്മാ 
വിനെ കൈത്തലത്തിരിക്കുന്ന നെല്ലിക്ക പോലെ സാക്ഷാത്ക്ക 
രിച്ച്‌ കൃതാര്‍ത്ഥനായും കാമരാഗാദിദോഷരഹിതനായും ശമദ 
മാദിസമ്പന്നനായും മാത്സര്യം, തൃഷ്ണ, ആശ ഇവ വെടിഞ്ഞ 
വനായും ദംഭം, അഹങ്കാരം ഇവ കൈവിട്ടവനായും യാതൊ 
രാള്‍ കഴിയുന്നു അവന്‍ തന്നെയാണ്‌ ബ്രാഹ്മണന്‍ എന്നത്രേ 
ശ്രുതി പുരാണങ്ങളില്‍ ഇതിഹാസങ്ങള്‍ ഇവയുടെയൊക്കെ 
അഭിപ്രായം. ഇതില്‍ നിന്നും ഭിന്നമായി മറ്റൊരു തലത്തിലും 
ബ്രാഹ്മണ്യം ലഭിക്കില്ല. ആത്മാവു തന്നെയാണ്‌ സച്ചിദാനന്ദ 
സ്വരൂപമെന്നും അദ്വിതീയമെന്നും ധരിച്ച്‌ മനുഷ്യന്‍ ബ്രഹ്മഭാ 
വത്തെ കണ്ടറിയേണ്ടതാണ്‌. 


വ്രജസൂചികോപനിഷത്ത്‌ സമാപിച്ചു. 


EP 


Y 


ശരഭോപനണന്)ഷത്ത്‌ 


൭ 


ശാന്തിപാഠം 


ഓം ഭ്ര്ദം കര്‍ണ്ണേഭിൽ ശൃണുയാമ ദേവാ ഭദ്രം 
പശ്യേ മാക്ഷഭിര്യജനത്രാഃ സ്ഥിരൈരംഗൈസ്തു 
ഷ്ടവാം സസ്തന്നുഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ 
വിശ്വ വേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ദധാതു ഓം ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കര്‍ണ്ണങ്ങളാല്‍ മംഗളം ശ്രവിക്കട്ടെ. 
കണ്ണുകള്‍കൊണ്ട്‌ മംഗളം കാണണേ. സുദ്യഡ്ദങ്ങളായ അംഗ 


ങ്ങളാലും ശരീരത്താലും നിങ്ങളെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. 


ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുളള ആയുസ്സു മുഴുവന്‍ 


ഞങ്ങള്‍ അനുഭവിക്കണേ. മഹാകീര്‍ത്തിമാനായ ഇന്ദ്രനും 
സര്‍വജ്ഞ നായ പൂഷാവും ഞങ്ങള്‍ക്കു നന്മ ചെയ്യണേ. അപ്ര 
തിരോധ്യഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ കൈവരുത്തണേ. 
ബൃഹസ്പതി ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. ഓം ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ 


1. അഥ ഹൈനം പൈപ്പലാദോ ബ്രഹ്മണമുവാചഭോ 
ഭഗവന്‍, ബ്രഹ്മവിഷ്ണുരുദ്രാണാം മധ്യേ കോവാധി 
കതരോ ധ്യേയഃ സ്യാത്തത്വമേവ നോ്രൂഹീതി 
തസ്മൈ സ ഹോവാച പിതാമഹശ്ച ഹേ പൈപ്പലാദ 
ശൃണു വാക്യമേതത്‌- 


ബഹൂനി പുണ്യാനി കൃതാനി യേന 1 


തേനൈവ ലഭ്യഃ പരമേശ്വരോ fmol 


I 


യസ്യാംഗജോ ഹം ഹരിരിന്ദ്രമുഖ്യാഃ 1 


മോഹാന്ന ജാനന്തി സുരേന്ദ്രമുഖ്യാഃ 11 


അന്നൊരിക്കല്‍ പൈപ്പലാദ മഹര്‍ഷി ബ്രഹ്മാവിനോട്‌ 
ചോദിച്ചു: ഭഗവാനെ, ബ്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍ ഇവര്‍ മൂന്നു 
പേരില്‍ കൂടുതല്‍ ധ്യാനയോഗ്യനാരാണ്‌? ഇക്കാര്യം അങ്ങ്‌ 
ഞങ്ങള്‍ക്ക്‌ പറഞ്ഞു തരണം. പിതാമഹനായ ബ്രഹ്മാവ്‌ പറ 
ഞ്ഞു. പൈപ്പലാദ, ഞാന്‍ പറയുന്നത്‌ കേള്‍ക്കൂ. യാതൊരു പര 
മേശ്വരന്റെ അംഗത്തില്‍ നിന്നും ഞാന്‍ സംഭൂതനായോ ആ 
പരമേശ്വരനെ പ്രാപിക്കുക അത്‌ മഹാ പുണ്യശാലിയായ ഒരു 
വനു മാത്രമേ സാധിക്കുകയുള്ളൂ. വിഷ്ണുവും ഇന്ദ്രനും മറ്റും 
മോഹവശാല്‍ അവനെ അറിയുന്നില്ല. 


2. പ്രഭും വരേണ്യം പിതരം മഹേശ്വരം I 
യോ ബ്രഹ്മാണം വിദധാതി തസ്മൈ I 
വേദാംശ്വ സര്‍വാന്‍ പ്രഹിണോതി ചാഗ്ര്യം I 


തം വൈ പ്രഭും പിതരം ദേവതാനാം 11 


സകലര്‍ക്കും പ്രഭുവും ശ്രേഷ്ഠനുമാണവന്‍. പിതാവും 
പരമേശ്വരനുമാണ്‌. അവന്‍ തന്നെ ബ്രഹ്മാവിനെ ധാരണം ചെയ്യു 
ന്നു. വേദങ്ങളെ നിര്‍ണ്ണയിക്കുന്നത്‌ അവന്‍ തന്നെ. അവന്‍ 
തന്നെ പ്രഭുവും ദേവപിതാവും. 


3. മമാപി വിഷ്ണോര്‍ജനകം I 
ദേവമീഡ്യം യോ! ന്തഃ കാലേ 


സര്‍വലോകാന്‍ സംജഹാര I 


എന്റെയും വിഷ്ണുവിന്റെയും ജനകനാണവന്‍. അവന്‍ 
തന്നെയാണ്‌ ലോകാവസാന സമയത്ത്‌ സകല ലോരകങ്ങ 
ളെയും സംഹരിക്കുന്നത്‌. 


4. സ ഏകഃ ശ്രേഷ്ഠശ്ച സര്‍വ ശാസ്താ സ ഏവ 
വരിഷ്ഠശ്ച യോ ഘോരം വേഷമാസ്ഥായാ ശരഭാഖ്യം 
മഹേശ്വരഃ നൃസിംഹം ലോകഹന്താരം സംജഘാന 


മഹാബലഃ 


അവന്‍ ഏകനും ശ്രേഷ്ഠനും സകലതും ഭരിക്കുന്നവനും 
വരിഷ്ഠനുമാകുന്നു. ആ മഹാബലവാന്‍ തന്നെയാണ്‌ ശരഭത്തി 
ന്റെ രൂപം ധരിച്ച്‌ ലോകഹന്താവായ നൃസിംഹനെ വധിച്ചത്‌. 


5. ഹരിം ഹരണം പാദാഭ്യാമനുയാന്തി സുരേശ്വരാഃ 
മാ വധീ പുരുഷം വിഷ്ണും വിക്രമസ്വ മഹാനസി 


6. കൃപയാ ഭഗവാന്‍ വിഷ്ണും വിദദാര നഖൈഃ 
ഖരൈഃ ചര്‍മ്മാംബരോ മഹാവീരോ വീരഭദ്രോ 
ബഭൂവ ഹ 


വിഷ്ണുവിനെ കാലില്‍ പിടിച്ചു രുദ്രന്‍ കൊണ്ടുപോകു 
മ്പോള്‍ ദേവന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ച്‌ രുദ്രനോട്‌ 
പ്രാര്‍ത്ഥിച്ചു. പ്രഭോ, ദയവുചെയ്ത്‌ പുരുഷോത്തമനായ 
വിഷ്ണുവിനെ വധിക്കരുത്‌. അങ്ങ്‌ മഹാനാണല്ലോ. അങ്ങ്‌ ജയി 
ക്കട്ടെ. അപ്പോള്‍ രുദ്രന്‍ തന്റെ കൂര്‍ത്ത നഖങ്ങളാല്‍ വിഷ്ണു 
വിനെ പിളര്‍ന്നു. അദ്ദേഹം ചര്‍മ്മാംബരനായ മഹാരുദ്രനെന്നും 


K 


വീരഭ്ര്ദനെന്നുമുളള പേരുകതുല്‍ അറിയപ്പെട്ടു. 


7. സ ഏകോ രുദ്രോ ധ്യേയഃ I 
സർവേഷാം സര്‍വസിദ്ധയേ 1 
യോ ബ്രഹ്മണഃ പഞ്ചമവ്രക്തഹന്താ 1 
തസ്മൈ രുദ്രായ നമോസ്തു 
ആ രുദ്രന്‍ തന്നെയാണ്‌ സര്‍വ സിദ്ധിദാതാവും സംപൂ 
ജയനും (്രഹ്മാവിന്റെ പഞ്ചമുഖം നശിപ്പിച്ച ആരുദ്രന്‌ 
നമസ്കാരം. 
8. യോ വിസ്ഫുലിംഗേന ലലാടജേന 1 
സര്‍വം ജഗത്‌ ഭസ്മസാത്‌ സംകരോതി I 
പുനശ്ച സൃഷ്ടാ പുനരപ്യരക്ഷദേവം 1 
സ്വതന്ത്ം പ്രകടീകരോതി 
തസ്മൈ രുദ്രായ നമഃ അസ്തു 
തന്റെ നെറ്റിയിലെ അഗ്നി കൊണ്ട്‌ സകല ജഗത്തും ഭസ്മ 
മായി വീണ്ടും സൃഷ്ടിച്ചു. അതിനെ സംരക്ഷിക്കുന്ന രുദ്രന്‌ നമ 
സ്കാരം. 
9. യോ വാമപാദേന ജഘാന കാലം 
ഘോരം പപേ f ഥോ ഹാലാഹലം ദഹന്തം 
തസ്മൈ രുദ്രായ നമോസ്തു 
തന്റെ ഇടത്തെ പാദത്താല്‍ കാലനെ വധിച്ചവനും ജലി 
ക്കുന്ന ഹാലാഹലം പാനം ചെയ്തവനുമായ രുദ്രന്‌ 
നമസ്കാരം. 
10. യോവാമപാദാര്‍ച്ചിതവിഷ്ണുനേത്ര 
സ്തസ്മൈ ദദൌ ചക്രമതീവ ഹൃഷ്ടഃ 
തസ്മൈ രുദ്രായ നമോ അസ്തു 
ആരുടെ വാമപാദത്തിലാണോ വിഷ്ണു തന്റെ കണ്ണുകള്‍ 
എടുത്ത്‌ അര്‍പ്പിച്ചത്‌. ആരാണോ സന്തുഷ്ടനായി വീഷ്ണുവിനു 
ച്രകായുധം കൊടുത്തത്‌ ആ രുദ്രനായിക്കൊണ്ട്‌ നമസ്കാരം. 
11. യോ ദക്ഷയജേഞ സുരസംഘാന്‍ വിജിത്യ 
വിഷ്ണും ബബന്ധോരഗപാശേന വീരഃ 
തസ്മൈ രുദ്രായ നമഃ അസ്തു 
ദക്ഷയാഗത്തില്‍ സകലദേവന്മാരെയും തോല്പിച്ച്‌ 
വിഷ്ണുവിനെപ്പോലും നാഗപാശത്താല്‍ ബന്ധിപ്പിച്ച മഹാവീ 
രനായ രുദ്രന്‌ നമസ്കാരം. 
12. യോ ലീലയൈവ ത്രിപുരം ദദാഹ, 
വിഷ്ണും കവിം 
സോമസൂര്യാഗ്നിന്റേതം സര്‍വേ ദേവാഃ പശുതാ 
മവാപുഃ സ്വയം തസ്മാത്‌ പശുപതിര്‍ ബഭൂവ 


തസ്മൈ രുദ്രായ നമഃ അസ്തു 


P 


fh 


കളിയിലെന്നോണം നിഷ്പ്രയാസം ത്രിപുതന്മാരെ ജയി 
ച്ചവനും സൂര്യന്‍, ചന്ദ്രന്‍, അഗ്നി എന്നീ മൂന്നു നേത്രങ്ങളോടു 
കൂടിയവനും സര്‍വദേവന്മാര്‍ക്കും അധീശനും അങ്ങനെ പശു 
പതി എന്ന പേരിനാല്‍ പ്രസിദ്ധനുമായ രുദ്രന്‌ നമസ്കാരം. 
13. യോ മത്സ്യകൂര്‍മ്മാദിവരാഹസിംഹാന്‍ 1 
വിഷ്ണും ക്രമന്തം വാമനാദിവിഷ്ണും 1 
വിവിക്സബം പീഡ്യമാനം സുരേശം I 
ഭസ്മീചകാര മന്മഥം യമം ച തസ്‌മൈ 
രുദ്രായനമോ 1 സ്തു 


വിഷ്ണുവിന്റെ അവതാരങ്ങളായ മത്സ്യ കൂര്‍മ്മവരാഹ 
നരസിംഹാദികളെപ്പോലും ക്രമീകരിച്ചവനും കാമദേവനെയും 
യമനെയും ഭസ്മീകരിച്ചവനുമായ രുദ്രന്‌ നമസ്കാരം. 

14. ഏവംപ്രകാരേണ ബഹുധാ പ്രതുഷ്ടാ I 
ക്ഷമാപയാമാസുര്‍നീലകണ്ഠം മഹേശ്വരം 1 
താപ്രതയസമുദ്‌ ഭൂത ജന്മ മൃത്യു ജരാദിഭിഃ 1 
നാനാവിധാനി ദുഃഖാനി ജഹാര പരമേശ്വരഃ 

ദേവന്മാര്‍ ഇങ്ങനെ പല വിധം സ്തുതിച്ച്‌ അപേക്ഷിച്ച 
പ്പോള്‍ അദ്ദേഹം താപത്രയങ്ങളെയും ജന്മമൃത്യുജരാദികളെയും 
നശിപ്പിച്ചു. 

15. ഏവം മന്ത്ര പ്രാര്‍ത്ഥ്യമാനഃ I 

ആത്മാ വൈ സര്‍വദേഹിനാം 1 

ശങ്കരോ ഭഗവാനാദ്യേ I 

രരക്ഷ സകലാഃ പ്രജാഃ 11 

ഇങ്ങനെ പല മന്ത്രങ്ങളാല്‍ പ്രാര്‍ത്ഥിച്ചപ്പോള്‍ ആദിഭഗവാ 
നായ ശങ്കരന്‍ ആത്മരൂപത്തില്‍ എല്ലാ പ്രജകളെയും രക്ഷിച്ചു. 

16. യദ്‌ പാദാംഭോരുഹദ്വന്ദ്വം 1 

മൃഗ്യതേ വിഷ്ണുനാ സഹ I 

സ്തുത്യാ, സ്തുത്യം മഹേശാന 

മവാങ്‌ മാനസ ഗോചരം 1 
17. ഭക്ത്യാ ന്മതനോര്‍ വിഷ്ണോഃ 1 

പ്രസാദ മകരോദ്വിഭുഃ 1 

യതോ വാചാ നിവര്‍ത്തന്തേ 1 

അപ്രാപ്യ മനസാ സഹ 1 

ആനന്ദം ബ്രഹ്മണോ വിദ്വാന്‍ 1 

ന ബിഭേതി കദാചന 

വാണിക്കും മനസ്സിനും അഗോചരനും സര്‍വഥാ സര്‍വ 
വിധത്തിലുള്ള സ്തുതികള്‍ക്കും അര്‍ഹനും വിഷ്ണുവിനു 
പോലും പാദ കമല പ്രാപ്തിക്ക്‌ ആഗ്രഹം ചേര്‍ക്കുന്നവനും 
ആയ ഭഗവാന്‍ മഹേശ്വരന്‍ ഭക്തിയോടെ നമസ്കരിച്ച വിഷ്ണു 
വില്‍ പ്രസന്നനായി ഏതൊന്നിനെ പ്രാപിക്കാതെ വാക്ക്‌ മന 


സ്സോടു കൂടി മടങ്ങുന്നുവോ ആ ബ്രഹ്മത്തെപ്പറ്റി അറിഞ്ഞവര്‍ 
ഒരിക്കലും ഭയപ്പെടുന്നില്ല. 


K 


18. അണോരണീയാന്‍ മഹതോ മഹീയാന്‍ 1 
ആത്മസ്യ ജന്തോര്‍ നിഹിതം ഗുഹായാം I 
തമക്രതുഃ പശ്യതി വീതശോകോ 1 
ധാതുഃ പ്രസാദന്‍ന്മഹിമാനമീശം 


ഈ ആത്മാവ്‌ അണുവിനെക്കാള്‍ അണുവും വലുതിനേ 
ക്കാള്‍ വലുതുമാകുന്നു. സര്‍വജീവികളുടെയും അന്തര്‍ഭാഗത്ത്‌ 
ഹൃദയഗുഹയില്‍ നിവസിക്കുന്നു. മഹാനായ ആ ഈശ്വരനെ 
ശോകരഹിതനായ വ്യക്തി ഭഗവത്‌ പ്രസാദം കൊണ്ട്‌ 
കാണുന്നു. 

19. വസിഷ്ഠ വൈയാസികവാമദേവ 1 
വിരിഞ്ചിമുഖ്യൈര്‍ഹൃദി ഭാവ്യമാനഃ I 
സനത്സുജാതാദി സനാതനാദ്യൈ- 
രീഡ്യോ മഹേശോ ഭഗവാനാദിദേവഃ 
വസിഷ്ഠന്‍ ശുകന്‍ വാമദേവന്‍ തുടങ്ങിയ മഹര്‍ഷിമാരും 

ബ്രഹ്മാദികളായ സകലദേവന്മാരും ആരെ സദാ ധ്യാനിക്കുന്നോ, 

സനത്സുജാതന്‍ സനാതനന്‍ തുടങ്ങിയവരുടെ നിരന്തര 


സ്തുതിക്ക്‌ ആര്‍ പാത്രമാണോ അങ്ങനെയുള്ള ഭഗവാന്‍ മഹേ 
ശ്വരന്‍ ആദി ദേവനാണ്‌. 


20. സത്യോ നിത്യഃ സര്‍വ സാക്ഷീ മഹേശോ 1 
നിത്യാനന്ദോ നിര്‍വികല്പോ നിരാഖ്യഃ 1 
അചിന്ത്യ ശക്തിര്‍ ഭഗവാന്‍ ഗിരീശഃ I 
സ്വാവിദ്യയാ കല്പിതമാന ഭൂമിഃ 1 

മഹേശ്വരന്‍ സത്യസ്വരൂപനും നിത്യനും സര്‍വസാ 
ക്ഷിയും നിത്യാനന്ദ സ്വരൂപിയും നിര്‍വികല്പനും അനിര്‍വ 
ചനീയനുമാണ്‌. അദ്ദേഹത്തിന്റെ ശക്തിക്കവസാനമില്ല. 
അജ്ഞാനം കൊണ്ടാണ്‌ നാം അദ്ദേഹത്തിന്റെ സ്ഥാനാദികളെ 
സങ്കല്പിക്കുന്നത്‌. 
21. അതിമോഹകരീ മായാ I 

മമ വിഷ്ണോശ്ച സുവ്രത I 

തസ്യ പാദാംബുജ ധ്യനാ 

ദുസ്തരാ സുതരാ ഭവേത്‌ 11 

സുവ്രത, അദ്ദേഹത്തിന്റെ മായ എന്നെയും വിഷ്ണുവി 

നെയും മോഹിപ്പിക്കുന്നതാണ്‌. അതിനെ തരണം ചെയ്യുക 
സാധ്യമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാദങ്ങള്‍ ധ്യാനിച്ചാല്‍ 
അതിനെ സുഗമമായി തരണം ചെയ്യാന്‍ കഴിയുന്നതാണ്‌. 


22. വിഷ്ണുര്‍ വിശ്വജഗദ്യോനിഃ [ 

സ്വാംശഭൂതൈഃ സ്വകൈഃ സഹ 1 
മമാംശസംഭവോ ഭൂത്വാ 1 

പാലയത്യഖിലം ജഗത്‌ 11 

സമസ്ത പ്രാണികളേയും സൃഷ്ടിക്കുന്ന വിഷ്ണു സ്വാശ 
മാകുന്ന ജീവികളോടൊപ്പം എന്റെ അംശത്തില്‍ നിന്നു തന്നെ 
യാണ്‌ ഉത്ഭവിക്കുന്നതും വിശ്വപരിപാലനം ചെയ്യുന്നതും. 


le 


23. വിനാശം കാലതോ യാതി I 
തതോന്യത്‌ സകലം മൃഷാ I 
ഓം തസ്മൈ മഹാഗ്രാസായ 1 
മഹാദേവായ ശൂലിനേ 1 
മനോഹരായ മൃഡായ 1 
തസ്മൈ രുദ്രായ നമോ f സ്തു 
സര്‍വ്വവും കാലക്രമേണ നശിക്കുന്നു. ഈ പ്രപഞ്ചം മിഥ്യ 
യാണ്‌. അതിനാല്‍ സകലതും ഗ്രസിക്കുന്നവനും ശൂലധാ 
രിയും മഹാദേവനും മഹേശ്രനും കൃപാവാരിധിയുമായ രുദ്രന്‌ 
നമസ്കാരം. 
24. ഏകോവിഷ്ണുര്‍ മഹദ്ഭുതം 1 
പൃഥക്‌ ഭൂതാന്യനേകശഃ 1 
ത്രീന്‍ ലോകാന്‍ വ്യാപ്യ ഭൂതാത്മാ I 
ഭുങ്ക്തേ വിശ്വദൃഗവ്യയഃ 11 
എല്ലാ സൃഷ്ടിയിലും വിഷ്ണു എല്ലാറ്റില്‍നിന്നും ഭിന്നനാ 
ണ്‌. അദ്ദേഹം സര്‍വഭൂതങ്ങളുടെയും ഉള്ളില്‍ തന്നെ വ്യാപി 
ചിരുന്നു കൊണ്ട്‌ സകല ഭോഗങ്ങളും അനുഭവിക്കുന്നു. 
എങ്കിലും അവ്യയനാകുന്നു. 
25. ചതുര്‍ഭിശ്ച ചതുര്‍ഭിശ്ച I 
ദ്വാഭ്യാം പഞ്ചഭിരേവ ചഃ 1 
ഹുയതേ ച പുനര്‍ദ്വാഭ്യാം 1 
സ മേ വിഷ്ണുഃ പ്രസീദതു 
ഏതൊരു വിഷ്ണു ഭഗവാനാണോ നാലും എട്ടും അഞ്ചും 
ആഹുതികള്‍ കൊടക്കുന്നത്‌ ആ വിഷ്ണു എന്നില്‍ പ്രസന്ന 
നായിരിക്കട്ടെ. 
26. ബ്രഹ്മാര്‍പ്പണം (്രഹ്മഹവിഃ 1 
ബ്രഹ്മാഗ്ഗ ബ്രഹ്മണാ ഹുതം 1 
ബ്രഹ്മൈവ ശരഭഃ സാക്ഷാത്‌ മോക്ഷദോ f യം 


മഹാമുനേ 


അര്‍പ്പിക്കുന്ന ഹവിസ്സ്‌ ബ്രഹ്മം തന്നെ. അത്‌ ബ്രഹ്മമാകുന്ന 

കര്‍ത്താവു മുഖേന ബ്രഹ്മമാകുന്ന അഗ്നിയാൽ ഹോമിക്കപ്പെ 
ടുന്നു. ഇതും ബ്രഹ്മം തന്നെ അതുകൊണ്ട്‌ സമാധിസ്ഥനായ 
യോഗിക്ക്‌ ബ്രഹ്മത്തെ തന്നെയാണ്‌ പ്രാപിക്കാനുള്ളത്‌. 
27. ശരാ ജീവാസ്തദംശേഷു 1 

ഭാതി നിത്യം ഹരിഃ സ്വയം 1 

ബ്രഹ്മവ ശരഭാ സാക്ഷാത്‌ 1 

മോക്ഷദോ 7 യം മഹാമുനേ 


ജീവന്‍ തന്നെ ശരം. അതില്‍ ഭഗവാന്‍ ഹരി നിത്യവും 


പ്രകാശമാനമായിരിക്കുന്നു. ബ്രഹ്മം തന്നെയാണ്‌ ശരഭം. അത്‌ 


സാക്ഷാല്‍ മോക്ഷം പ്രദാനം ചെയ്യുന്നതാണ്‌. 


K 


28. മായാവശാദേവദേവാ 1 
മോഹിതാ മമതാദിഭിഃ I 
തസ്യ മഹാത്മ്യലേശാംശം 1 
വക്തും കേനാപ്യ ശക്യതേ 11 
ആരുടെ മായാ പ്രഭാവത്താലാണോ ദേവന്മാര്‍ പോലും 
മമതാ മോഹിതരായിരിക്കുന്നത്‌ അങ്ങനെയുള്ള ആ ദേവന്റെ 
മഹിമയുടെ ഒരംശം പോലും പറവാന്‍ ആര്‍ക്കും ശക്യമല്ല. 
29. പരാത്‌ പരതരം ബ്രഹ്മ I 
യത്‌ പരാത്‌ പരതോ ഹരിഃ I 
പരാത്‌ പരതരോ ഹീശഃ 1 
തസ്മാത്‌ തുല്യോധികോ നഹി 
പരാത്പരമായിട്ടുളളത്‌ ബ്രഹ്മവും അതിനു പരമായിട്ടുള്ളത്‌ 
വിഷ്ണുവും അതിലും പരമായത്‌ ഈശ്വരനുമാണ്‌ അദ്ദേഹ 
ത്തേക്കാള്‍ വലിയവനോ സമനോ ആയി ആരുമില്ല. 
30. ഏക ഏവ ശിവോ നിത്യഃ 1 
തതോ! ന്യത്‌ സകലം മൃഷാ I 
തസ്മാത്‌ സര്‍വാന്‍ പരിത്യജ്യ 1 


ധ്യേയാത്‌ വിഷ്ണബ്വാദികാന്‍ സുരാന്‍ 


31. ശിവ ഏവ സദാ ദ്ധ്യേയഃ 1 

സര്‍വസംസാര മോചകഃ 1 

തസ്മൈ മഹാ ഗ്രസായ മഹേശ്വരായ നമഃ 

നിത്യനായിട്ടുള്ളത്‌ ഒരേ ഒരു ശിവന്‍ തന്നെ. മറ്റുള്ള തെല്ലാം 

മിഥ്യയാണ്‌. അതുകൊണ്ടാണ്‌. വിഷ്ണു തുടങ്ങിയ സമസ്ത 
ദേവന്മാരെയും ത്യജിച്ച്‌ സംസാര മോചകനായ അദ്ദേഹത്തെ 
ധ്യാനിക്കേണ്ടത്‌. സര്‍വസംഹാരകനായ മഹേശ്വരന്‍ 
നമസ്കാരം. 
32. പൈപ്പലാദം മഹാശാസ്ത്രം 1 

ന ദേയം യസ്യ കസ്യചിത്‌ I 

നാസ്തികായ കൃതഘ്നായ 1 


ദുര്‍വൃത്തായ ദുരാത്മനേ 11 


33. ദാംഭികായ നൃശംസായ 1 
ശഠായാനൃത ഭാഷിണെ 1 
സുവ്രതായ സുഭക്തായ 


സുവൃത്തായ സുശീലിനേ 11 


34. ഗുരുഭക്തായ ദാന്തായ 1 
ശാന്തായ ജജു ചേതസേ 1 
ശിവഭക്തായ ദാതവ്യം 1 


ബ്രഹ്മ കര്‍മ്മോക്ത ധീമതേ I 


35. സ്വഭക്തായൈവ ദാതവ്യ 
മകൃതഘ്നായ സുദര്രത 1 
ന ദാതവ്യം സദാ ഗോപ്യം 1 


യത്നേനൈവ ദ്വിജോത്തമ 1 


പൈപ്പലാദമഹര്‍ഷിക്ക്‌ ലഭിച്ച ഈ മഹോ ശാസ്ത്രം 
ആര്‍ക്കും കൊടുക്കരുത്‌. നാസ്തികന്‍, കൃതഘ്നന്‍, ദുര്‍വ്യ 
ത്തന്‍ ദുരാത്മാവ്‌ ദാംഭികന്‍, നൃശംസന്‍, ശഠന്‍ അസത്യവാദി 
എന്നിവര്‍ക്ക്‌ ഒരിക്കലും കൊടുക്കരുതെ വതധാരിയും 
യഥാര്‍ത്ഥ ഭക്തനും ശുദ്ധ്വതനും സുശീലനും ഗുരുഭക്തനും 
ശമദമവാനും ധാര്‍മ്മികനും ശിവഭക്തനും (്രഹ്മകര്‍മ്മ നിര 
തനും ഭക്തനും കൃതഘ്നനല്ലാത്തവനും ആയ വ്യക്തിക്ക്‌ ഈ 
ശാസ്ത്രം നല്‍കണം. ഈ ഗുണങ്ങളുള്ള ആരെയും കിട്ടിയി 
ല്ലെങ്കില്‍ ആര്‍ക്കും കൊടുക്കാതെ സൂക്ഷിക്കുന്നതാണുചിതം. 


36. ഏതത്‌ പൈപ്പലാദം മഹാശാസ്ത്രം യോ! ധിതേ 
ശ്രാവയേത്‌ ദ്വിജഃ സ ജന്മമരണേഭ്യോമുക്തോ ഭവതി 


യോ ജാനീതോ സോ  മൃതത്വം ച ഗച്ഛതി ഗര്‍ഭ 
വാസാദ്വിമുക്തോ ഭവതി. സ്വര്‍ണ്ണസ്തേ യാത്‌ പുതോ 
ഭവതി. ബ്രഹ്മ ഹത്യാത്‌ പൂതോ ഭവതി. ഗുരുതല്പഗമ 
നാത്‌ പൂതോ ഭവതി. സ സര്‍വാന്‍ വേദാന്‍ അധിതോ 


ഭവതി. സ സര്‍വാന്‍ ദേവാന്‍ ധ്യാതോ ഭവതി. lee 
മസ്ത പാതകോപപാതകാത്‌ പൂതോ ഭവതി. തസ്മാദ 
വിമുക്തമാശ്രിതോ ഭവതി. സ സതതം ശിവ്രപിയോ 
ഭവതി. സ ശിവസായൂജ്യ മേതി ന സ പുനരാ 
വര്‍ത്തതേ ന സ പുന രാവര്‍ത്തതേ ബ്രഹ്മവ ഭവതി. 
ഇത്യാഹ ഭഗവാന്‍ ബ്രഹ്മത്യുപനിഷത്‌. 


പൈപ്പലാദനെ സംബന്ധിക്കുന്ന ഈ മഹാശാസ്ത്രം 
സ്വയം പഠിക്കുന്നവനും മറ്റുളളവരെ കേള്‍പ്പിക്കുകയും ചെയ്യു 
ന്നവന്‍ ജനനമരണത്തില്‍ നിന്ന്‌ മോചനം നേടുന്നു. ഇതറിയു 
ന്നവന്‍ അമൃത്വം പ്രാപിക്കുന്നു. അവന്‍ പുനര്‍ജന്മമില്ല. മദ്യ 
പാനിയും സുവര്‍ണചോരനും ബ്രഹ്മഹത്യ ഗുരുതല്പഗമന്‍ 
തുടങ്ങിയ മഹാപാപങ്ങളില്‍ നിന്നു പോലും മോചനം ലഭിക്കു 
ന്നു. സര്‍വവേദങ്ങളും അഭ്യസിച്ച ഫലം കിട്ടുന്നു. സര്‍വദേവ 
ന്മാരെയും ധ്യാനിച്ചാലുളള പുണ്യം കിട്ടുന്നു. സകലപാതകങ്ങ 
ളില്‍ നിന്നും ഉപപാതകങ്ങളില്‍ നിന്നും മുക്തനാകുന്നു. 
ഇങ്ങനെ മുക്തനായിത്തീര്‍ന്ന്‌ ശിവപ്രിയനായി ശിവസായൂജ്യം 
നേടുന്നു. അവന്‍ പുനരാഗമനമില്ല. അവന്‍ ബ്രഹ്മം തന്നെ ആയി 
ത്തീരുന്നു. ബ്രഹ്മാവ്‌ ഇങ്ങനെ ഉപദേശിച്ചു. ഇവിടെ ഉപനിഷത്ത്‌ 
അവസാനിക്കുന്നു. 


ശരഭോപനിഷത്ത്‌ സമാപിച്ചു 


പാ 


ശാട്യായന്വ്യേോപന്ദ്ഘത്ത്‌ ൭ 


ശാന്തിപാഠം 


ഓം. പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണ മിദം. പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
മുദച്യതേ. പൂര്‍ണ്ണസ്യ പൂര്‍ണ്ണമാദായ പൂര്‍ണ്ണമേവാ 
വശിഷ്യതേ 


ഈ പരബ്രഹ്മം പൂര്‍ണ്ണമാണ്‌. ഈ പ്രപഞ്ചവും പൂര്‍ണ്ണ 
മാണ്‌. പൂര്‍ണ്ണ ര്ബഹ്മത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണ പ്രപഞ്ചമുണ്ടാകു 
ന്നു. പൂര്‍ണ്ണത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണത്തെ എടുക്കുത്താലും 
പൂര്‍ണ്ണം തന്നെ അവശേഷിക്കുന്നു. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
1. ഹരി ഓം 

മന ഏവ മനുഷ്യാണം 
കാരണം ബന്ധമോക്ഷയോഃ 
ബന്ധായ വിഷയാസക്തം 


മുക്ത്യൈ നിര്‍വിഷയം സ്മൃതം 


2. സമാസക്തം സദാ ചിത്തം 


ജന്തോര്‍വിഷയ ഗോചരേ 
യദ്യേവം ബ്രഹ്മണി സൃത്തത്‌ 


കോ ന മുച്യേത ബന്ധനാത്‌ 


3. ചിത്തമേവ ഹി സംസാര 
സ്തത്‌ പ്രയത്നേ ശോധയേത്‌ 
യച്ചിത്തസ്തന്മയോ ഭാതി 


ഗുഹ്യമേതത്‌ സനാതനം 


4. നാ വേദവിന്മനുതേ തം ബൃഹന്തം 
നാബ്രഹ്മവിത്‌ പരമം പ്രൈതി ധാമ 
വിഷ്ണു ക്രാന്തം വാസുദേവം വിജാനന്‍ 


വിപ്രോ വിപ്രത്വം ഗച്ഛതേ തത്ത്വ ദര്‍ശീ. 


I 


മനുഷ്യരുടെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം 
മനസ്സുതന്നെയാണ്‌. വിഷയാസക്തമായ മനസ്സ്‌ ബന്ധന 
ത്തിനും വിഷയവിമുഖമായ മനസ്സ്‌ മോക്ഷത്തിനും കാരണ 
മാകുന്നു. വിഷയാസക്ത മനസ്സു (ബഹ്മാസക്തമായാല്‍ 
ആരാണ്‌ സംസാരത്തിലെ ജന്മമൃത്യു ജരാദികളില്‍ നിന്ന്‌ 
മോചനം നേടാതിരിക്കുക? എല്ലാവരും അഭ്യാസത്താല്‍ 
ചിത്തം ബ്രഹ്മത്തില്‍ ലയിപ്പിച്ചാല്‍ മനുഷ്യന്‍ ബ്രഹ്മമയനാകും. 
ഈ തത്വം രഹസ്യവും സനാതനവുമാണ്‌. 


വേദതത്വം ഗ്രഹിക്കാത്തവന്‍ അത്‌ മഹത്തായിരിക്കുകയി 

ല്ല. അവന്‍ അതിനെ അംഗീകരിക്കില്ല. ബ്രഹ്മജ്ഞാന ഹീനന്‍ 
പരമവും സ്വയം പ്രകാശവുമായ ധാമത്തെ പ്രാപിക്കുന്നില്ല. 
തത്വദര്‍ശിയും വിവേദിയുമായ ബ്രഹ്മജ്ഞാനി വ്യാപകനും 
സര്‍വജ്ഞനും സര്‍വാന്തദ്യാമിയുമായ വാസുദേവനെ സ്വസ്വ 
രൂപത്തില്‍ അറിഞ്ഞ്‌ ജീവന്മുക്തി നേടുന്നു. 
5. അഥാഹ യത്പരം ബ്രഹ്മ സനാതനം 

യേ ശ്രേത്രിയാ അകാമഹതാഃ അധീയുഃ 

ശാന്തോ ദാന്തഃ ഉപരതസ്തിതിര്‍ഷുര്‍ 


യോനുചാനോ ഹ്യഭിജ ജ്ഞാ സമാനഃ 


6. തൃക്തേഷണോഹ്യന്യണസ്തം വിദിത്വാ 

മനനി നിവസേദാശ്രമേ യത്രകുത്ര 

യഥാശ്രമം ചാമരം സംപ്രവിശ്യ 

യഥോപപത്തീം പഞ്ചമാത്രാം ദധാനഃ 

പിന്നെ കാമവിമുക്തരും സനകാദികളെപ്പോലെ പരബ്രഹ്മ 

സ്വരൂപജ്ഞാനികളുമായ വേദജ്ഞന്മാരും ബ്രഹ്മസ്വരൂപമായി 
ത്തന്നെ ഭവിക്കുന്നു. അങ്ങനെയുള്ള ശാന്തരും ദാന്തരും ജിതേ 
ന്ദ്രിയരും വിഷയ സംതൃപ്തരും പരാങ്മുഖരും പരബ്രഹ്മത്തെ 
അറിയുന്നു. അവര്‍ മൂന്നു വിധത്തിലുള്ള ട്ടണങ്ങളില്‍ നിന്നും 
മുക്തരായി ബ്രഹ്മത്തെ അറിഞ്ഞ്‌ മാനയുക്തരായി ആശ്രമങ്ങ 
ളില്‍ വസിക്കുന്നു. അവര്‍ അന്തിമമായ സന്യാസാശ്രമത്തില്‍ 
പ്രവേശിച്ച്‌ ഉപപത്തിയനു ത്രി ദണ്ഡാദി പഞ്ചമാത്രകള്‍ ധരിച്ച്‌ 
മോക്ഷം പ്രാപിക്കുന്നു. 
7. ത്രിദണ്ഡമുപവീതം ച 

വാസഃ കാപീന വേഷ്ടനം 

ശിക്യം പവിത്രമിത്യേതദ്‌ 


ദ്വിദ്യയാദ്യാവ ദായുഷ 


8. പഞ്ചേതാസ്തു യതേര്‍ മാത്രാ 
സ്താ മാത്രാ ബ്രഹ്മണേ ശ്രുതാ 
ന ത്യജേദ്യാവൂത്‌ ക്രാന്തി 
രന്ത്യേപി നിഖനേത്‌ സഹ 

9. വിഷ്ണു ലിംഗം ദ്വിധാ പ്രോക്തം 
വ്യക്തമ വ്യക്ത മേവ ച 
തയോ രേക മഹി ത്യക്ത്വാ 


പതത്യേവ ന സംശയഃ 


K 


10. ത്രി ദണ്ഡം വൈഷ്ണവം ലിംഗം 
വിപ്രാണം മക്തി സാധനം 
നിര്‍വാണം സര്‍വധാര്‍മ്മാണാ 


മിതി വേദനുശാസനം 


ത്രിദണ്ഡം, ഉപവീതം, കൌപീനം, ശിക്യം, പവിത്രം ഇവ 
ജീവിതകാലം മുഴുവനും ധരിക്കണം. ഇവ അഞ്ചും സന്യാസി 
കളുടെ ബ്രഹ്മമാത്രകളാണ്‌. ഒരിക്കലും ഇവ കൈവെടിയരുത്‌. 
ദേഹത്യാഗത്തോടൊപ്പം അവ ശരീരത്തോടൊപ്പം കുഴിച്ചിടണം. 
ഈ വിപ്ഫുലിംഗം വ്യക്താവ്യക്ത സ്വരൂപത്തില്‍ രണ്ടു വിധ 
മുണ്ട്‌. ഏതെങ്കിലും ഒന്നുപേക്ഷിച്ചാലും സന്യാസി പതിത 
നാകും വൈഷ്ണവലിംഗമെന്നു പററയുന്ന ത്രിദണ്ഡം ബ്രാഹ്മ 
ണര്‍ക്ക്‌ മുക്തി സാധനമാണ്‌. ഇത്‌ വേദാനുശാസനവും നിര്‍വാ 
ണസ്വരൂപവുമാണ്‌. 


11. അഥ ഖലു സോമ്യ കുടീചകോ ബഹുദകോ 
ഹംസഃ പരമഹംസഃ ഇത്യേതേ പരിവ്രാജകാ ശ്വതു 
വിധാ ഭവന്തിഃ സര്‍വ ഏതേ വിഷ്ണു ലിംഗിനഃ ശിഖി 
നോപവീതിനഃ ശുദ്ധചിത്താ ആത്മാനമാന്തനാ ബ്രഹ്മ 
ഭാവയന്തഃ ശുദ്ധ ചിദ്രുപോപാസനാ രതാഃ ജപയമ 
വന്തോ നിയമവന്തഃ സുശീലിനഃ പുണ്യ ശ്ലോകാഃ ഭവ 
ന്തി. തദേത ദുചാവ്യുക്താ കുടീചകോ ബഹുദകശ്ചാപി 
ഹംസ പരമഹംസ ഇതി വൃത്യാ ച ഭിന്നാഃ സര്‍വ ഏതേ 
വിഷ്ണു ലിംഗം ദധാനാ വൃത്യാവ്യക്തം ബഹിരന്തശ്ച 
നിത്യം 


12. പഞ്ചയജ്ഞാ വേദ ശിരഃ പ്രവിഷ്ടാഃ 
ക്രിയാപന്തോപീ സംഗതാ ബ്രഹ്മ വിദ്യാം 
ത്യക്ത്വാ വൃക്ഷമൂലം ശ്രിതാസ 
സന്യസ്തപുഷ്വാ രസമേവാശ്നു വാനഃ 
വിഷ്ണു ക്രീഡാ വിഷ്ണു രതയോ വിമുക്താ 


വിഷ്ണ്ഡാത്മക വിഷ്ണുമേവാപി യന്തി 


സരമ്യാ, കുടീചകന്‍ ബഹുദകന്‍ ഹംസന്‍ പരമഹംസന്‍ 
ഇങ്ങനെ സന്യാസിമാര്‍ നാലുവിധത്തിലുണ്ട്‌. അവരെല്ലാം 
വിഷ്ണു ലിംഗധാരികളും ശിഖയും യജേഞാപവീതവും ധരി 
ക്കുന്നവരും വിശുദ്ധ മാനസും ബ്രഹ്മഭാവനയോടെ ചിദ്രുപോ 
സ്വാസകരും രൂപം യാമം എന്നിവ അനുഷ്ഠിക്കുന്നവരും 
നിയമ ശീലന്മാരും ഉത്തമ സ്വഭാവികളും വിശാല കീര്‍ത്തിമാ 
ന്മാരുമാണ്‌. ഇതിനെ സംബന്ധിച്ച ജക്കുകളുണ്ട്‌. കൂടീചകന്‍ 
ബഹുദകന്‍ ഹംസന്‍ പരമഹംസന്‍ എന്നിവര്‍ അവരുടെ ഭിന്ന 
വൃത്തികളാല്‍ നാലു വിധമാണ്‌. എല്ലാവരും വ്യക്താവ്യക്തവും 
ബാഹ്യാഭ്യന്തര രൂപവുമായ വിഷ്ണു ലിംഗം ധരിക്കുന്നു. ഇവ 
രെല്ലാം പഞ്ചയാജ്ഞികന്മാരും (ജപം, ഹോമം, തപസ്സ്‌, സ്വാധ്യാ 
യം, ജ്ഞാനം) ഉപനിഷത്‌ ജ്ഞാനികളും സ്വധര്‍മ്മാനുകൂല 
വൃത്തികളും ബ്രഹ്മവിദ്യയെ ആശായിക്കുന്നവരുമാകുന്നു. 
ഇവര്‍ സംസാരവൃക്ഷം ഉപേക്ഷിച്ച്‌ അതിന്റെ മുലഭാഗമായ 
ബ്രഹ്മത്തെ ആശ്രയിക്കുന്നു. കര്‍മ്മകാണ്ഡം വിട്ട്‌ സാരഭൂതമായ 
തത്വം നേടുന്നവരും ആണ്‌. ഇവര്‍ ബാഹൃക്രീഡി വെടിഞ്ഞു. 


P 


ഇ 


വിഷ്ണുവിനോടുകൂടി ക്രീഡിക്കുന്നു. ജീവന്മുക്തരായ ഇവര്‍ 
വിഷ്ണു തന്നെ. അവരുടെ ആത്മാവ്‌ വിഷ്ണുധ്യാനനിരതമായി 
കൃതകൃത്യമായി വര്‍ത്തിക്കുന്നു. 
13. ത്രിസന്ധ്യം ശക്തിതഃ സ്നാനം 

തര്‍പ്പണം മാര്‍ജനം തഥാ 

ഉപസ്ഥാനം പഞ്ചയജ്ഞാന്‍ 


കുര്യാദാമരണാന്തികം 


14. ദശഭിഃ പ്രണവൈഃ സപ്ത 
വ്യാഹൃതിഭിഃ ശചതുപ്പദാ 
ഗായ്രതീജപയജ്ഞശ്ച 


ത്രിസന്ധ്യം ശിരസാ സഹ 


15. യോഗയജ്ഞഃ സദൈകാഗ്രയ 

ഭക്ത്യാ സേവാ ഹരേര്‍ഗുരോഃ 

അഹിംസോ തു തപോയജേഞാ 

വാങ്മനഃ കായകര്‍മ്മഭിഃ 

മൂന്നു സന്ധ്യകളിലും സ്നാനം തര്‍പ്പണം മാര്‍ജ്ജനം ഉപ 

സ്ഥാനം പഞ്ചയജ്ഞം എന്നിവ തീര്‍ച്ചയായും ചെയ്യണം. 
പത്ത്‌ ഓം കാരം ഏഴു വ്യാഹൃതികള്‍ സഹിതം ചതുഷ്പ ദാ 
ഗായത്രി ജപയജ്ഞം ചെയ്യണം. എപ്പോഴും ഏകാഗ്ര മനസ്സായി 
ഭക്തിയോടെ യോഗജ്ഞനായ ഭഗവാനെയും ഗുരുവിനെയും 
സേവിക്കണം. മനസാ വാചാ കര്‍മ്മണാ അഹിംസയാകുന്ന 
തപോയജ്ഞം ചെയ്യണം. 
16. നാനോ പനിഷ ദഭ്യാസഃ 

സ്വാധ്യായം യജ്ഞ ഈരിതഃ 

ഓമിത്യാത്മാന മപ്യാഗ്രോ 


(്രഹ്മണ്യസൌ ജ്ജൂഹോതി യത്‌ 


17. ജ്ഞാനയജ്ഞഃ സവിജേഞയഃ 
സര്‍വയജ്ഞോത്ത മോത്തമഃ 
ജ്ഞാന ദണ്ഡാഃ ജ്ഞാന ശിഖാ 


ജ്ഞാന യജ്ഞോ പവീനിതഃ 


18. ശിഖാ ജ്ഞാനമയി യസ്യ ഉപവീതം ച തന്മയം 
ബ്രഹ്മണ്യം സകലം തസ്യ 


ഇതി വേദാനു ശാസനം 


സ്വാധ്യായം എന്നു പറയുന്നത്‌ എല്ലാ ഉപനിഷത്തുക്കളു 
ടെയും അഭ്യാസമാണ്‌. ഓം എന്നുച്ചരിച്ചു കൊണ്ട്‌ ബ്രഹ്മാഗ്നിയെ 
ആത്മാഹുതി ചെയ്യുന്നു. അത്‌ ഉത്തമോത്തമമായ ജ്ഞാനയ 
ജ്ഞമാണ്‌. ഇവയുടെ ജ്ഞാനമാണ്‌ ദണ്ഡം. ജ്ഞാനം തന്നെ 
ശിഖ; ജ്ഞാനം തെന്ന യജേഞോപവീതം; ജ്ഞാനമയ സിഖാ 
യുക്തനും ജഞാനമയയജേഞാപജീവിയുമായ വ്യക്തിയുടെ 
സര്‍വ വസ്തുക്കളും ്രഹ്മസ്വരുപമെന്ന്‌ വേദം അനുശാസി 
ക്കുന്നു. 


19. അഥ ഖലു സോമ്യൈതേ പരി്രാജക യഥാ 
പ്രാദൂര്‍ ഭവന്തി തഥാ ഭവന്തി... കാമക്രോധ ലോഭമോ 
ഹഭംഭദര്‍പ്പസൂയാമമത്വാഹംകാരാദിംസ്തി തീര്യമാനാ 
വമാന നിന്ദാ സുതുതീ ച വര്‍ജയിത്വാ വൃക്ഷ ഇവ 
തിഷ്ഠാസേത്‌. ഛിദ്യമാനോ ന ബ്രൂയാത്‌ തദൈവം 
വിദ്വാംസഃ ഇഹൈവാമൃതാ ഭവന്തി. തദേ തമൃചാ 
പ്യുക്തം ബന്ധുമിത്രമനുമോദയിത്വാ നവേക്ഷുമാണോ 
ദന്വസഹഃ പ്രശാന്തതഃ പ്രാചീമുദിചീം വാ നിര്‍വര്‍ത്ത 
യംശ്ച രേത്‌. 


സഈമാ ഈ സന്യാസിമാര്‍ കാമം, ക്രോധം ലോഭം, 

മോഹം, ഭംഭം, ദര്‍പ്പം, അസൂയ, മമത, അഹങ്കാരം എന്നിവയെ 
തരണം ചെയ്ത്‌ മാനം, അവമാനം നിന്ദ പ്രശംസ എന്നിവ 
കൈവിട്ട്‌ വൃക്ഷത്തെപ്പോലെ നിലകൊളളുന്നു. ഇങ്ങനെയുള്ള 
ജ്ഞാനികള്‍ ഈ ലോകത്തില്‍ തന്നെ ജീവന്മുക്തരായ വിദേ 
ഹന്മാരെന്ന്‌ പറയപ്പെടുന്നു. സുഖദുഃഖാദികള്‍ സഹിച്ച്‌ ശാന്ത 
രായി കിഴക്കും വടക്കും ദിക്കുകളില്‍ സ്വാത്മാനുരൂപത്തെ 
അനുശാസനം ചെയ്ത്‌ നിലേപന്മാരായി അവര്‍ പര്യടനം 
ചെയ്യുന്നു. 
20. പാത്രീ ദണ്ഡീ യുഗമാത്രാപലോകീ 

ശിഖീ മുണ്ഡീ ചോപവീതീ കുടുംബീ 

യാത്രാമാത്രം പ്രതിഗൃഹ്ണന്‍ മനുഷ്യാത്‌ 

അയാചിതം യാചിതം വാഥ ഭൈക്ഷ്യം 

പാത്രവും ദണ്ഡവും ധരിച്ച്‌ ഒരു നുകപ്പാട്‌ അകലെ മാത്രം 

നോക്കി ജടാധാരികളും മുണ്ഡിതരും ഉപവീതികളും ശരീരം 
മാത്രം കുടുംബമാക്കിയിട്ട്‌ ഉള്ളവരുമായി അവര്‍ സഞ്ചരി 
ക്കുന്ന പ്രാണന്‍ നിലനില്‍ക്കാന്‍ വേണ്ടതു മാത്രം മനുഷ്യരില്‍ 
നിന്ന്‌ ഭിക്ഷയായി വാങ്ങാം. 
21. മൃദാര്‍വലാബൂഫലപര്‍ണ്ണ പാത്രം 

ക്ഷീണം ക്ഷാമം തൃണം കന്ഥാജിനേച 


പൂര്‍ണ്ണമാച്ഛാദനം സ്യാദഹതം വാ വിമുക്തഃ 


22. ജതുസന്ധൌ മുണ്ഡയേന്മണ്ഡമാത്രം 
നാധോ നാക്ഷം ജാതു ശിഖാം ന വാപയേത്‌ 
ചതുരോ മാസാന ധ്രുവ ശീലതഃ 
സ്യാത്‌ സ യാവത്‌ സുപ്തോ 
അന്തരാത്മാ പുരുഷോ വിശ്വരൂപഃ 

23. അത്യാനഥാഷ്ട പുനരുത്ഥിതേ ₹ സ്മിന്‍ 
സ്വ കര്‍മ്മലിപ്സൂര്‍ വിഹരേദ്വാ വസേദ്വാ 
ദേവാഗ്നൃഗാരേ തുരുമൂലേ ഗുഹായാം 


വസേദസം ഗോ ! ലക്ഷിത ശീലവൃത്തഃ 


24. അനിന്ധനോ ജ്യോതിരിവോ പ ശാന്തോ 


ന ചോദ്വിജേദുന്മി ജേദ്യത്രകുത്ര 


N 


PP 


25. ആത്മാനം ചേദ്വിജാനീയാ 
ദയമസ്മീതി പൂരുഷഃ 


കാമിച്ഛന്‍ കസ്യകാ മായ ശരീരമനു സംജ്വരേത്‌ 


26. തമേവ ധീരോ വിജ്ഞായ 
പ്രജ്ഞാം കുർവീത ബ്രാഹ്മണഃ 
നാനുധ്യായാദ്‌ ബഹുന്‍ ശബ്ദാന്‍ 


വാചോ വിഗ്ലാപനം ഹി തത്‌ 


മണ്‍പാത്രം, മരപ്പാത്രം, ചുരയ്ക്ക, കുവളത്തിന്‍ കായ്‌ ഇവ 
യിലൊന്നോ ഇലതുന്നിയുണ്ടാക്കിയ പാത്രമോ ഏതു കിട്ടുന്നോ 
അത്‌ കൈക്കൊള്ളാം. കിട്കകാന്‍ മരവുരിയാകണം. പല്ലു 
കൊണ്ട്‌ തീര്‍ത്ത കന്ഥ, ഇലകൊണ്ടുള്ള പുതപ്പ്‌ ഇവ ആകാം. 
കുടിചകന്‍ തല മുണ്ഡനം ചെയ്യേണ്ട. ജതുസന്ധികളില്‍ 
ഹംസന്മാര്‍ക്ക്‌ ക്ഷരം ചെയ്യിക്കാം. ചാതുര്‍മാസകാലത്ത്‌ ഒരേ 
സ്ഥാനത്ത്‌ കഴിയണം. ഭഗവാന്‍ വിഷ്ണു നിദ്രഇല്‍ നിന്ന്‌ 
ഉണര്‍ന്നതിനുശേഷം വീണ്ടും കര്‍മ്മങ്ങളനുഷ്ഠിച്ച്‌ അവിടെ 
ത്തന്നെ വസിക്കുകയോ മറ്റു സ്ഥാനങ്ങള്‍ തേടുകയോ ചെയ്യാം. 
ദേവാലയത്തിലോ വൃക്ഷമൂലകളിലോ ഗുഹയിലോ വസിക്കു 
ന്നത്‌ ഉത്തമം. അവിടെ നിസ്സംഗനായി ജനസംസര്‍ഗ്ഗ രഹിത 
നായി വിറകില്ലാത്ത അഗ്നിപോലെ പ്രശാന്തനായി ആരോടും 
ക്ഷോഭമില്ലാതെ കഴിയണം. തന്റെ ആത്മാവ്‌ ബ്രഹ്മരൂപം തന്നെ 
യാണെനറിഞ്ഞു കഴിഞ്ഞാല്‍ എന്തുകാണിച്ചാണ്‌ ശരീരപോ 
ഷണം. ധീരനായ ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ്‌ 
അതില്‍ തന്നെ ബുദ്ധിയെ ഏകാഗ്രമാക്കണം. ശബ്ദാഡംബര 
ത്തില്‍ മുഴുകരുത്‌. എന്തെന്നാല്‍ അതെല്ലാം വെറും വാചാടോ 


പമാണ്‌. 

27. ബാല്യോനൈവ ഹി തിഷ്ണസേ 
ന്നിര്‍വിദ്യ ബ്രഹ്മവേദനം 
ബ്രഹ്മവിദ്യാ ച ബാല്യം ച 


നിര്‍വിദ്യ മുനിരാത്മവാന്‍ 


28. യദാ സര്‍വേ പ്രമുച്യന്തേ 
കാമാഃ യേസ്യ ഹൃദിത്രിതാം 
അഥ മര്‍ത്ത്യോ ! മൃതോ ഭവ 
ത്യത്ര ബ്രഹ്മ സമശ്നുതേ 


വൈരാഗ്യത്തില്‍ ഉറച്ചിരിക്കാന്‍ ആഗ്രഹിക്കണം. ബ്രഹ്മ 
മല്ലാതെ മറ്റൊന്നുമില്ലെന്നു മനസ്സിലാക്കി, ്രഹ്മത്തെ തിരിച്ച 
റിഞ്ഞ്‌ വൈരാഗ്യത്തോടെ ആത്മാരാവനാവണം. ഹൃദയത്തിലെ 
വാസനകളെല്ലാം ശമിക്കുമ്പോള്‍ മരണ ധര്‍മ്മത്തോടു കൂടിയ 
വനാണെങ്കിലും മനുഷ്യന്‍ മൃത്യുഹീനനായി ബ്രഹ്മാനന്ദം 
അനുഭവിക്കുന്നു. 


29. അഥ ഖലു സോമ്മേദം പരിവ്രജ്യം നൈഷ്ഠിക 
മാത്മധര്‍മ്മം യോ വിജഹാതി സ വീരഹാ ഭവതി. സ 
ബ്രഹ്മഹാ ഭവതി. സ ശ്രൂണഹാ ഭവതി. സ മഹാപാ 
തകീ ഭവതി. യ ഇമാം വിഷ്ണുവീം നിഷ്ഠാം പരിത്യ 
ജതി സസ്തേനോ ഭവതി. സ ഗുരുതല്പകോ ഭവതി. 
സ മിത്രധുഗ്‌ ഭവതി. സ കൃത്ഘ്നോ ഭവതി. 


സര്‍വസ്മാ ലോകാത്‌ പ്രച്യുതോ ഭവതി ക 
ഭ്യൂക്തം 


സൌമ്യാ, സ്വകീയമായ സന്യാസധര്‍മ്മം ഉപേക്ഷിക്കുന്ന 
ഈ നൈഷ്ഠികന്‍ വീരഹന്താവും ബ്രഹ്മഹന്താവും ശ്രൂണഹ 
ന്താവും മാഹാപാതകിക്ക്‌ തുല്യനുമാകുന്നു. ഈ വൈഷ്ണ 
വിനിഷ്ഠ കൈവെടിയുന്പന്‍ കള്ളനും ഗുരു തല്പഗാമിയും 
മിത്രദ്രോഹിയും കൃതഘ്നനും ആകുന്നു. അവന്‍ എല്ലാ ലോക 
ത്തില്‍ നിന്നും (ഷ്ടനായി അധോഗതി പ്രാപിക്കുന്നു. അതിനെ 
സംബന്ധിക്കുന്ന ജക്കുകള്‍ 


30. സ്തേനഃ സുരാപോ ഗുരുതല്പഗാമീ 
മിത്ര്രധൂഗേതേ നിഷ്കൃതേര്‍ യാന്തി ശുദ്ധീം 
വ്യക്തമവ്യക്തം വാ വിധൃതം വിഷ്ണുലിംഗം 
കൃതജന്ന ശുദ്ധ്യോ ദഖിലൈരാത്മഭാസാ 


31. തൃക്ത്വാ വിഷ്ണോര്‍ലിംഗമന്തര്‍ബഹിര്‍വാ 
യഃ സ്വാശ്രമം സേവതേ നാശ്രമം വാ പ്രത്യാപത്തിം 
ഭജതോ f പാതി മൂഡോ 


നൈഷാം ഗതി; കല്പകോട്യാപി ദൃഷ്ടഃ 


32. ത്യക്ത്വാ സര്‍വാശ്രമാന്‍ ധീരോ 
വസേന്മോക്ഷാശ്രമേ ചിരം 
മോക്ഷാശ്രമാത്‌ പരിഭ്രഷ്ടോ 


ന ഗതി സ്തസ്യ വിദ്യതേ 


പ്രായശ്ചിത്തം ചെയ്താല്‍ കള്ളന്മാര്‍ മദ്യപാനികള്‍ ഗുരു 
തല്പഗാമികള്‍ മിത്രദ്രോഹികള്‍ ഇവര്‍ക്ക്‌ പാപമുക്തരാകാന്‍ കഴി 
യും. എന്നാല്‍ സന്യാസി ത്രിപുസ്രാദികള്‍ ഉപേക്ഷിച്ചാല്‍ ഒരു 
വിധത്തിലും പരിശുദ്ധനാവുകയില്ല. ആഭ്യന്തരവും ബാഹ്യവു 
മായ വിഷ്ണു ലിംഗം കൈവെടിഞ്ഞ്‌ സ്വന്തം ആശ്രമത്തില്‍ 
സ്ഥിതിചെയ്യുകയോ ആശ്രമം പരിത്യജിക്കുകയോ ചെയ്യുന്നവന്‍ 
ആപത്തില്‍ പെടും. അവര്‍ക്ക്‌ അനന്ത കാലം വരെയും സത്ഗ 
തിയുണ്ടാവില്ല. ധീരന്‍ സര്‍വാശ്രമങ്ങളുമുപേക്ഷിച്ച്‌ മോക്ഷാശ്ര 
മത്തില്‍ വസിക്കണം. മോക്ഷാശ്രമത്തില്‍ നിന്ന്‌ ശ്രഷ്മനായിപ്പോ 
യാല്‍ പിന്നെയവന്‍ ഒരു മേല്‍ഗതിയും ഉണ്ടാകുന്നില്ല. 


33. പാരിവ്രാജ്യം ശൃഹിത്വാ തു 


യഃ സ്വധര്‍മ്മേ ന തിഷ്ഠതി 
ച്യുതമാരുഡച്യുതം വിദ്യാ 


ദിതി വേദാനുശാസനം 


34. അഥ ഖലു സോന്യേനം സനാതനമാത്മ ധര്‍മ്മം 
വൈഷ്ണവീം നിഷ്ഠാം ലബ്ധ്വാ യസ്താമദൂഷയന്‍ 
വര്‍ത്തതേ സ ഭവതി സ പുണ്യശ്ലോകോ ഭവതി. സ 
ലോകജ്ഞോ ഭവതി. സവേദാന്ത ജ്ഞോ ഭവതി സ 
ബ്രഹ്മജ്ഞോ ഭവതി. സ സര്‍വജ്ഞോ ഭവതി. സ 
സ്വരാഡ്‌ ഭവതി. സ പരം ബ്രഹ്മ ഭഗവന്ത മാപ്നോതി 
സ പിതൃന്‍ സംബന്ധിനോ ബാന്ധവാന്‍ സുഹൃദോ 
മിത്രാണിച ഭവാദുത്താരയതി തദേതദൃചാഭ്യുക്തം 


1 


1 


N 


a 


സന്യാസ സ്വീകരിണത്തിനു ശേഷം സ്വ ധര്‍മ്മത്തില്‍ 
നിന്ന്‌ ച്യുതി വന്നവന്‍ ആരുഡ്ച്യുതന്‍ അതായത്‌ പാതകിയാ 
ണെന്ന്‌ ധരിക്കണമെന്ന്‌ വേദം അനുശാസിക്കുന്നു. കാരണം 
അവന്‍ ര്രഷ്ടനായി. സനാതനമായ ഈ ആത്മധര്‍മ്മത്തെ 
വിഷ്ണുവിനെ സംബന്ധിക്കുന്ന നിഷ്ഠയെ പ്രാപിച്ചതിനു 
ശേഷം അതിനെ ദുഷിപ്പിക്കാതെ സ്ഥിരചിത്ത നായിരിക്കുന്നവന്‍ 
ജിതേന്ദ്രിയനും വിശാലകീര്‍ത്ത മാനും ബ്രഹ്മജ്ഞാനിയും സര്‍വ 
ജ്ഞനും സ്വയം പ്രകാശ നുമായിത്തീര്‍ന്ന്‌ പരബ്രഹ്മത്തെ പ്രാപി 
ക്കുന്നു. അവന്‍ പിതൃക്കളേയും ബന്ധുക്കളെയും സുഹൃത്തു 
ക്കളെയും സ്നേഹിതന്മാരെയും സംസാര സാഗരത്തില്‍ നിന്ന്‌ 
കരയേറ്റുന്നു. ഇതിനെ സംബന്ധിച്ചു ജക്കുകള്‍ ഉണ്ട്‌ 


35. ശതം കുലാനാം പ്രഥമം ബഭൂവ 
തഥാപരാണാം ത്രിശതം സമഗ്രം 
ഏതേ ഭവന്തി സുകൃതസ്യ ലോകേ 


യേഷാം കുലേ സന്യസതീഹ വിദ്വാന്‍ 


36. ത്രിംശത്‌ പരാംസ്ത്രിംശത്‌ പരാം 
ത്രിംശശ്ച പരതഃ പരാന്‍ 
ഉത്തരയതി ധര്‍മ്മിഷ്ഠഃ 


പരിര്രാഡിതി വൈ ശ്രുതിഃ 


37. സംന്യസ്തമിതി യോ ബ്രൂയാത്‌ 
കണ്ഠാ സ്ഥ പ്രാണവാനപി 
താരിതാഃ പിതര സ്തേന 


ഇതി വേദാനു ശാസനം 


ഏതു കുലത്തില്‍പെട്ട ജ്ഞാനിയാണോ സന്യാസം 
സ്വീകരിക്കുന്നത്‌, ആ സന്യാസിക്കു മുമ്പുളള നൂറും ശേഷമുള്ള 
മൂന്നുറും കുലങ്ങൾ കൃത്യാര്‍ത്ഥരായി ഭവിക്കുന്നു. സംന്യാസി 
മുപ്പതില്‍ പരം അതിലും ഉപരിയായി മൂന്നു വംശജന്മാരെയും 
തരണം ചെയ്യിക്കുന്നുവെന്നാണ്‌ വേദാംന്തം പറയുന്നത്‌. മരി 
ക്കാനായി കിടക്കുന്ന ഘട്ടത്തിലും ഞാന്‍ സംന്യാസം സ്വീക 
രിച്ചു എന്നു പറയുന്നവന്‍ പിതൃക്കളെ അക്കര കടത്തുമെന്ന 
വേദം പറയുന്നു. 


38. അഥഖലു സോ മ്യേമം സനാതനമാത്മ ധര്‍മ്മം 
വൈഷ്ണവീം നിഷ്ഠാം നാസമാപ്യ പ്രബ്രൂയാത്‌. 
നാനൂചാനായ നാനാത്മവിദേ നാവീത രാഗായ നാവി 
ശുദ്ധായ നാനുപസന്നായ നാപ്രയതമാനസായേതി ഹ 
സ്മാഹുഃ ദദേതദൃചാദ്യുക്തം 


സമ്യാ, സനാതനമായ ഈ ആത്മധര്‍മ്മത്തെ, വിഷ്ണു 
വിനെ സംബന്ധിക്കുന്ന നിഷ്ഠയെ നല്ലതുപോലെ സ്വയം ആച 
രിക്കാതെ ആര്‍ക്കും ഉപദേശിക്കരുത്‌. വേദതത്ത്വജ്ഞ നല്ലാത്ത 
വനും ആത്മബോധരഹിതനും വീതരാഗനല്ലാത്തവനും അശു 
ദ്ധചിത്തനും അവിനീതനും ജിജ്ഞാസുഖമല്ലാത്തവനും ഉപ 


ദേശിക്കരുത്‌. ഇത്‌ സൂചിപ്പിക്കുന്ന ട്രക്കുകള്‍ 
39. വിദ്യാ ഹ വൈ ബ്രാഹ്മണമാജഗാമ 


ഗോപായമാം ശേവധിഷ്ഠേ 1 ഹമസ്മി 


K 


അസൂയകായാനൃജപേ ശഠായ 


മാമാ ബ്രുയാ വീര്യവതീ തഥാ സ്യാം 


40. യമേവ വിദ്യാശ്രുത മപ്രമത്തം 
മേധാവിനം ബ്രഹ്മചര്യോപന്നം 
അസ്മാ ഇമാമുപസന്നായ സമ്യക്‌ 


പരീക്ഷ്യ ദദ്വാദ്വൈഷ്ണവീമാത്മനിഷ്ഠാം 


41. 


=~ 


അധ്യാപിതായേ ഗുരും നിദ്രിയന്തേ 
വിപ്രാ വാചാ മനസാ കര്‍മ്മണാ വാ 
യഥൈവ തേന ന ഗുരുര്‍ ഭോജനീയ സ്തഥൈവ 


ചാന്നം ന ഭൂനക്തി ശ്രുതം തത്‌ 


ബ്രാഹ്മണനെ സമീപിച്ച്‌ വിദ്യ ഇങ്ങനെ പറഞ്ഞു. ഹേ, 

ബ്രാഹ്മണ, എന്നെ രക്ഷിക്കുക, ഞാന്‍ നിന്റെ നിധിയാണ്‌. 
അസൂയക്കാരനും കുടിലനും ധൂര്‍ത്തനും മഠയനുമായവന്‍ 
എന്നെ ഉപദേശിക്കരുത്‌. അങ്ങനെയായാലേ ഞാന്‍ വീര്യമതി 
യാകൂ. പരിശുദ്ധനും അപ്രമത്തനും ശ്രദ്ധാലുവും മേധാവിയും 
ബ്രഹ്മചാരിയുമെന്ന്‌ ബോധ്യം വന്നവനും ജിജ്ഞാസുവുമായ 
ഒരുവന്‌ നല്ലതുപോലെ പരീക്ഷിച്ചതിനു ശേഷം ആത്മതത്വപ്ര 
ബോധകമായ ഈ വൈഷ്ണവീവിദ്യയെ ഉപദേശിക്കുക. 
വിദ്യാഭ്യാസത്തിനുശേഷം മനസാ വാചാ കര്‍മ്മണാ ഗുരു ജന 
ങ്ങളെ ആദരിക്കാത്തവരുടെയും ആഹാരം നന്മ ആഗ്രഹിക്കാ 
ത്തവര്‍ കൈക്കൊള്ളാറില്ല. അതുപോലെ തന്നെയതിയും കൃത 
ഘ്നന്റെ വീട്ടിലെ ഭക്ഷണം ആഗ്രഹിക്കുന്നില്ല എന്ന്‌ ശ്രുതി പറ 
യുന്നു. 
42. ഗുരുരേവ പരോ ധര്‍മ്മോ 

ഗുരുരേവ പരാ ഗതിഃ 

ഏകാക്ഷര പ്രദാതാരം 

യോ ഗുരും നാഭിനന്ദതി 

യസ്യ ശ്രുതം തഥാ ജ്ഞാനം 


ര്സവത്യാമഘടാംബുവത്‌ 


43. തസ്യ ദേവേ പരാഭക്തിര്‍ 

യഥാ ദേവേ തഥാ ഗുര 

സ ബ്രഹ്മവിത്‌ പരം പ്രേയാ 

ദിതി വേദാനു ശാസനം 

ഇത്യുപനിഷത്‌. 

ഗുരുതന്നെ പരമമായ ധര്‍മ്മമാണ്‌. ഗുരു തന്നെയാണ്‌ പര 

മായ ഗതി. ഒരക്ഷരം മാത്രം പഠിപ്പിച്ച വന്റായാലും ആ ഗുരു 
വിനെപ്പോലും ആദരിക്കാത്ത വന്‍ പഠിച്ചതും അവന്റെ തപസ്സും 
അവന്റെ ജ്ഞാനവും പച്ചമണ്‍കലത്തിലെ വെള്ളം പോലെ 
നാശമടയുന്നു. ദേവന്മാരിലും ഗുരുവിലും ഭക്തിയുള്ള ബ്രഹ്മ 
ജ്ഞാനി പരമപദം പ്രാപിക്കുന്നു എന്ന്‌ ഉപനിഷത്തുകള്‍ വ്യക്ത 
മാക്കുന്നു. 


ശാട്യായനീയോപനിഷത്ത്‌ സമാപിച്ചു. 


2 


a 


ശാന്തി പാഠം 


ഓം ഭരദ കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവാ ഭഗ്രം 
പശ്യേമാക്ഷഭിരൃജ്രതാ സ്ഥിരൈരംഗൈ സ്തുഷ്ഠു 
വാംസസ്‌ തനൂഭിര്‍ വൃശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി നപൂഷാവിശ്വ വേദാഃ സ്വസ്തി നസ്താ 
ക്ഷ്യോ അരിഷ്ഠനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിര്‍ദ 
ധാതു ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ നല്ലതുകേള്‍ക്കു 
മാറാകണേ. കണ്ണുകള്‍ കൊണ്ട്‌ നല്ലത്‌ കാണാനിടവരണേ. 
സുദ്യഡ്ങ്ങളായ അംഗങ്ങള്‍ കൊണ്ടും ദേഹം കൊണ്ടും 
നിങ്ങളെ സ്തുതിക്കാന്‍ ഇടവരണേ. ദജേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ 
നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സു മുഴുവനും അനുഭവിക്കു 
നാറാകണേ. കീര്‍ത്തിശാലിയായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ 
കൈവരുത്തണേ. സര്‍വജ്ഞനായ പൂഷാവ്‌ ഞങ്ങള്‍ക്ക്‌ നന്മ 
വിതറണേ. അപ്രതിരോധ്യഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ 
മംഗളം നല്‍കട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഒന്നാം അദ്ധ്യായം 


ശാണ്ഡില്യോ ഹ വാ അഥര്‍വാണാം പ്രപച്ഛ 
ആത്മാലാഭോപായ ഭൂതമഷ്‌ ടാം ഹയോഗമനു(ബൂ 
ഹീതി. സഹോവാച അഥര്‍ വാ- യമനി യമാസന 
പ്രാണായാമ പ്രത്യാഹാര ധാരണാ ധ്യാന സമാ 
ധയോഷ്ടാംഗാ നി ത്ത ദശ യമാഃ തഥാ നിയമാഃ 
തഥാ നിയമാഃ ആസനാനൃഷ്ടാ ത്രിഃ പ്രാണായാമാഃ 
പഞ്ച പ്രത്യാഹാരാ തഥാ ധാരണാ ദ്വി പ്രകാരം ധ്യാനം 
സമാധിസ്തു ഏക രൂപഃ ത്രത അഹിംസാ സ്തേയ 
സത്യ ബ്രഹ്മചര്യദയാ ജപക്ഷമാ ധൃതി വിതാഹാര 
ശാചാനി ചേതി യമാഃ ദശ തത്ര ഹിംസാ നാമ 
മനോവാക്കായ കർമഭിഃ ഭുതഹിതയഥാര്‍ത്ഥാഭാഷണം 
അസ്തേയം നാമ മനോവാക്കായ കർമഭിഃ പരബ്ര 
വ്യേഷു നിസ്പൃഹതാ ബ്രഹ്മചര്യം നാമ സർവാ 
വസ്ഥാസു മനോവാക്കായ കര്‍മ്മഭിഃ സര്‍വ്രത 
മൈഥുന ത്യാഗഃ ദയാ നാമസര്‍വഭൂതേഷുഃ 
സര്‍വത്രാനുഗ്രഹ ആര്‍ജ്ജവം നാമ മനോവാക്കായ 
കർമണാം വിഹിതാവിഹിതേഷു ജനേഷു പ്രവൃത്ത 
നിവൃത്തത വാ ഏക രൂപത്വം ക്ഷമാ നാമ 
്രിയാര്രിയേഷു സർവേഷു താഡന പൂജനേഷു 
സഹനം ധൃതിര്‍ നാമ അര്‍ത്ഥ ഹാന സ്വേഷ്ട ബന്ധു 
വിയോഗേ തത്‌ പ്രാപ്ത൦ സര്‍വത്ര ചേതസ്ഥപാനം 
നിതാഹാരോ നാമ ചതുര്‍ത്ഥാംശാവ ശേഷക 
സുസ്നിഗ്ദ്ധ മധുരാഹാരഃ ശാചം നാം ദ്വിവിധം 
ബാഹ്യ മാന്തരം ചേതി തത്ര മൃജ്ജലാഭ്യാം ബാഹ്യം 


ശാണ്ഡട്ലേയോപണ്്ഘ്ത്ത്‌ ൭ 


മനഃ ശുദ്ധിരാന്തരം തദധ്യാത്മ വിദ്യാലഭ്യം അഥര്‍ 
വമുനിയോട്‌ ശാണ്ഡില്യന്‍ ചോദിച്ചു. 


ആത്മലാഭോപായ രൂപമായ അഷ്ടാംഗയോഗത്തെപ്പറ്റി 
എനിക്ക്‌ പറഞ്ഞു തരണം. അതു കേട്ട്‌ അഥര്‍വാ മുനി പറ 
ഞ്ഞു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, 
ധാരണ, ധ്യാനം, സമാധി എന്നീ എട്ടെണ്ണമാണ്‌ യോഗാംഗ 
ങ്ങള്‍. ഇവയില്‍ യമവും നിയമവും പത്തു വീതമാണ്‌. 
ആസനം എട്ട്‌, പ്രാണായാമം മൂന്ന്‌, പ്രത്യാഹാരം അഞ്ച്‌, 
ധാരണ അഞ്ച്‌, ധ്യാനം രണ്ടുവിധം, സമാധി ഒന്ന്‌ മാര്തം, 
ഇവയില്‍ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ദയ, 
സാരജ്യം, ക്ഷമ, ധൈര്യം, മിതാഹാരം, പരിശുദ്ധി, ഇങ്ങനെ 
യമം പത്തു വിധം. അഹിംസയുടെ അര്‍ത്ഥം മനോവാക്കാ 
യങ്ങളാലും കര്‍മ്മം കൊണ്ടും ഒരു ജീവികളെയും ഒരിക്കലും 
ദുഃഖിപ്പിക്കാതിരിക്കുകയെന്നതാണ്‌. സത്യം എന്നതിന്റെ 
അര്‍ത്ഥം മനസാ വാചാ കര്‍മ്മണാ, പരദ്രവ്യത്തില്‍ നിസ്പ്ൃ 
ഹനാകുകയാണ്‌. ബ്രഹ്മചര്യമെന്നാല്‍ എല്ലാ പരിതസ്ഥിക 
ളിലും മനോവാക്കര്‍മ്മങ്ങളാലും ശരീരം കൊണ്ടു എല്ലാവിധ 
ത്തിലുള്ള മൈഥുന പരിത്യാഗമാണ്‌. ദയ എന്നാല്‍ സര്‍വ്പ്രാ 
ണികളോടും കൃപയുണ്ടായിരിക്കുന്നതാണ്‌. ആര്‍ജ്ജവമെന്നത്‌ 
മനോവാക്കായ കര്‍മ്മങ്ങളാല്‍ ആളുകള്‍ ശരിയായോ തെറ്റായ 
പ്രവര്‍ത്തിച്ചാലും തുല്യഭാവത്തോടെ ഇരിക്കുയെന്നതാണ്‌. 
ക്ഷമയെന്നാല്‍ പ്രയമായോ അപ്രിയമായോ പറയുകയോ 
പൂജിക്കുകയോ താഡിക്കുകയോ ചെയ്താലും സഹിക്കുന്ന 
താണ്‌. സൃതിയാകട്ടെ ധനനഷ്ടം സംഭവിക്കുകയോ 
ബന്ധുക്കളുടെ സംയോഗമോ വിയോഗമോ ഉണ്ടാവുകയോ 
ചെയ്താലും സദാ ദ്യവടചിത്തനായിരിക്കുകയാണ്‌. മിതാ 
ഹാരമെന്നത്‌ വയറ്റില്‍ നാലിലൊന്ന്‌ ഒഴിച്ചിടുകയും 
സ്നഗ്ദവും മധുരവുമായ ഉത്തമപദാര്‍ത്ഥങ്ങള്‍ ഭക്ഷിക്കു 
കയുമാണ്‌. ശാചമെന്നത്‌ ബാഹ്യമായും ആന്തരമായും ഉള്ള 
ശുദ്ധിയാണ്‌ ഇവയില്‍ മണ്ണ്‌ ജലം മുതലായതു കൊണ്ടുള്ളത്‌ 
ബാഹ്യ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി ആന്തരിക ശുദ്ധി. 
ആന്തരിക ശുദ്ധി ആധ്യാത്മിക വിദ്യകൊണ്ടേ ലഭിക്കാന്‍ 
സാധിക്കൂ. 


2. തപഃ സന്തോഷാസ്തിക്യ ദാനേശ്വര പൂജന 
സിദ്ധാന്ത ശ്രവണ ഗ്രീമതി ജപോ രവതാനി 
ദശനിയമാഃ ത്രത തപോ നാമ വിധ്യുക്ത കൃച്ചഛ 
ചാന്ദ്രായണാദിഭിഃ ശരീര ശോഷണം സന്തോഷോ 
നാമ യദൃച്ഛാലോഭ സന്തുഷ്ടി ആസ്തിക്യം നാമ 
വേദോക്ത ധര്‍മ്മാ ധര്‍മ്മേഷു വിശ്വാസഃ ദാനം നാമ 
ന്യായാര്‍ജ്ജിതസ്യ ധന ധാന്യാദേ ശ്രദ്ധയാര്‍ത്ഥി ഭ്യഃ 
പ്രദാനം ഈശ്വര പുജനം നാമ പ്രസന്ന സ്വഭാവേന 
യഥാ ശക്തി വിഷ്ണു രുദ്രാദി പൂജനം സിദ്ധാന്തശ്ര 
വണം നാമ വേദാന്താര്‍ത്ഥ വിചാരഃ ഗ്്ീര്‍നാമ 


P 


ലൌകിക മാര്‍ഗ്ഗ കുത്സിത കര്‍മ്മണ ലജ്ജാം മതിര്‍ 
നാമ വേദ വിഹിത കര്‍മ്മ മാര്‍ഗ്ലേഷു ശ്രദ്ധാ 
ജപോനാമ വിധിവദ്‌ ഗുരുപദിഷ്ട വേദാവിരുദ്ധ മന്താ 
ഭ്യാസഃ തദ്വിവിധം- വാചികം മാനസം ചേതി മാനസം 
തു മനസാ ധ്യാനയുക്തം വാചികം ദ്വിവിധ 
ഉച്ചെരുപാംശുഭേദേന ഉച്ചൈരുച്ചാരണം യഥോക്ത 
ഫലം ഉപാംശു സഹ്രസ ഗുണം മാനസം കോടി 
ഗുണം ്വതം നാം വേദോക്ത വിധി നിഷേധാനു 
ഷ്ഠാന നൈയത്യം 


പത്തു നിയമങ്ങള്‍ താഴെ പറയുന്നവയാണ്‌ - തപസ്സ്‌, 
സന്തോഷം, ആസ്തിക്യം, ദാനം, ഈശ്വരപൂജനം സിദ്ധാന്ത 
ശ്രവണ, ലജ്ജ, മതി, ജപം, ര്വതം. ഇവയില്‍ തപസ്സെന്നാല്‍ 
വിധിപൂര്‍വം കൃച്ശ്ര ചാന്ദ്രായണാദികളാല്‍ ശരീര ശോഷണ 
വരുത്തുകയാണ്‌ സന്തോഷം എന്നാല്‍ ദൈവേച്ഛയാല്‍ 
എന്തെങ്കിലും കിട്ടിയാല്‍ അതില്‍ സന്തുഷ്ടമായിരിക്കു 
ന്നതാണ്‌ ആസ്തിക്യം എന്നത്‌ വേദോക്ത ധര്‍മ്മാധര്‍മ്മ 
മാര്‍ഗ്ഗങ്ങളില്‍ വിശ്വസിക്കുകയെത്രെ. ന്യായാര്‍ജ്ജിതമായ 
ധന ധാന്യാദികളെ ശ്രദ്ധാപൂര്‍വ്വം ദരിദ്രര്‍ക്കു കൊടുക്കു 
ന്നതാണ്‌ ദാനം പ്രസന്നഭാവനയോടെ യഥാശക്തി വിഷ്ണു 
രുദ്രാദികളെ പൂജിക്കുന്നത്‌ ഈശ്വരപൂജനം. (രീ എന്നാല്‍ 
വേദമാര്‍ഗ്ഗത്തിലും ലൌകിക മാര്‍ഗ്ഗത്തിലും നീചമെന്നു 
കരുതപ്പെടുന്ന കര്‍മ്മങ്ങള്‍ ചെയ്യുമ്പോള്‍ ലജ്ജ തോന്നുക 
യെന്നതാണ്‌. മതി എന്നത്‌ വേദോക്തങ്ങളായ കര്‍മ്മമാര്‍ഗ്ഗ 
ങ്ങളില്‍ ശ്രദ്ധയെത്രെ. ജപമെന്നത്‌ വിഥിപൂര്‍വ്വം ഗുരു 
ഉപദേശിച്ചിട്ടുള്ള മന്ത്രങ്ങള്‍ അഭ്യസിക്കുകയാണ്‌. ജപം 
വാചികമെന്നും മാനസികമെന്നും രണ്ടു വിധമുണ്ട്‌. മാനസികം 
മനസ്സുകൊണ്ട്‌ ധ്യാനയുക്തമാകുന്നത്‌; വാചികം രണ്ടു 
വിധമാണ്‌ - 1. ഉച്ച സ്വരത്തിലുള്ളത്‌ 2. മന്ദ സ്വരത്തിലുളളത്‌ 
ഉച്ച സ്വരത്തിലുള്ള ജപത്താല്‍ നിര്‍ദ്ദിഷ്ട ഫലം കിട്ടും 
മന്ദസ്വരത്തിലായാല്‍ ആയിരമിരട്ടിയാണ്‌ ഫലം. മാനസിക 
ജപത്തിന്റെ ഫലം കോടി മടങ്ങാണ്‌ പ്രതം എന്നു പറയുന്നത്‌. 
വേദോക്തങ്ങളായ വിധിനിഷേധങ്ങളെ വേണ്ടവിധം ആചരി 
ക്കുകയെന്നതാകുന്നു. 


1. സ്വസ്തിക ഗോമുഖ പദ്മ വീര സിംഹഭദ്ര മുക്ത 
മയൂരാഖ്യാന്യാസനാന്യഷ്ട സ്വസ്തികം നാമജാ 
നൂര്‍വോന്തരേ സമൃക്‌ കൃത്വാ പാദതലേ ഉഭേ 
ൂജുകായ സമാസീന സ്വസ്തികം തത്‌ പ്രചക്ഷതേ 


2. സ വല്യേ ദക്ഷി ഗുല്‍ഥം തു പൃഷ്ഠ പാര്‍ശ്വേ 
നിയോജയേത്‌ ദക്ഷിണേപി തഥാ സവ്യം ഗോമുഖം 
ഗോമുഖം യഥാ 


അംഗുഷ്ഠേന നിബധ്‌ നീയാത്‌ ഹസ്താ ഭ്യാം വ്യാത്‌ 
ശ്രമേണ ച ഉനര്‍വോപരി ശാണ്‌ ഡില്യകൃത്വാ 
പാദതലേ പത്മാസനം ഭവേദേതത്‌ സര്‍വേഷാമപി 
പൂജിതം 


4. ഏകം പാദമഥൈകസ്മിന്‍ വിന്യസ്യോ രൂണി 
സംസ്ഥിതം ഇതരസ്മിംസ്തഥാ ചോരും വീരാസന 
മുദീരിതം 


5. ദക്ഷിണം സവഗുല്ഫേന ദക്ഷി ണേന തഥേതരം 
ഹസ്ത ച ജാന്വേ സംസ്ഥാപ്യ സ്വാംഗുലീശ്ച 
പ്രസാര്യ ച 


6. വ്യാത്തവക്ര്തോ നിരീക്ഷേത നാസാഗ്രം സുസ 
മഹിത സിംഹാസനം ഭവേദേതത്‌ പൂജിതം യോഗിഭിഃ 
സദാ 


സ്വസ്തികം ഗോമുഖം പത്മം വീരം സിംഹം ഭ്രദം 
മുക്തം മയൂരം എന്നിങ്ങനെ ആസനങ്ങള്‍ എട്ടു വിധമുണ്ട്‌. 
ഇവയില്‍ രണ്ടുപാദതലങ്ങളെയും രണ്ടു മുട്ടുകള്‍ക്കും 
മധ്യേയായി സമാനമായി വെച്ച്‌ നിവര്‍ന്നിരിക്കുന്നതിനെ 
സ്വസ്തികാസനമെന്ന്‌ പറയുന്നു. മുതുകിന്റെ വലതുഭാഗത്ത്‌ 
വലത്തെ മുട്ടും ഇടതു ഭാഗത്ത്‌ ഇടത്തെ മുട്ടും ചേര്‍ത്ത്‌ 
ഗോമുഖം പോലെ ഇരിക്കുന്നതാണ്‌ ഗോമുഖാസനം. രണ്ടു 
തുടകളിന്മേലും രണ്ടു കാലുകളുടെയും പാദ തലങ്ങള്‍ വെച്ച്‌ 
രണ്ട്‌ കൈകള്‍ കൊണ്ടും രണ്ടു കാലുകളുടെയും തള്ളവിര 
ലുകളെയും വിപരീത രീതിയില്‍ പടിച്ചിരിക്കുന്നതാണ്‌ പദ്മാ 
സനം. വലതു മുട്ടിനോടു കൂടി ഇടതു കാലിലെ മുട്ടിനെയും 
ഇടതു കാലിലെ മുട്ടിനെയും ഇടതു കാലിലെ മുട്ടിനോടു 
കൂടി വലതു കാലിലെ മുട്ടിനെയും ചേര്‍ത്ത്‌ ഇരിക്കുകയും 
ഇരു കരങ്ങളെയും രണടു ജാനുക്കളിലും വെയ്ക്കുകയും 
ഇരു കരങ്ങളിലെയും വിരലുകളെ നിവര്‍ത്തിവെയ്ക്കുകയും 
ചെയ്തതിനു ശേഷം നല്ല പോലെ ഏകാഗ്ര ചിത്തനായി 
പ്രസന്നമുഖനായി നാസികാഗ്രഭാഗത്ത്‌ ദൃഷ്ടിയെ ഉറപ്പിക്കുക 
യും വേണം. ഇതിനെ സിംഹാസനമെന്ന്‌ പറയുന്നു. യോഗി 
കള്‍ക്ക്‌ മാന്യമായിട്ടുളളതാണ്‌ വീരാസനം. 


7. യോനിം വാമേന സംപീഡ്യ മേ (്രാദുപരി 
ദക്ഷിണം ശ്രുമദ്ധ്യേ ച മനോലക്ഷ്യം സിദ്ധാസനമിദം 
ഭവേത്‌ 


8. ഗുല്‍ഫഈ തു വൃഷണസ്യാധഃ സീവന്യാഃ പാര്‍ 
ശ്വയോ ക്ഷിപേത്‌ പാദപാര്‍ ശ്വേതു പാണിഭ്യാം ദൃഡം 
ബധ്വാ സുനിശ്ചലം 


9. ഭദ്രാസനം ഭവേദേതത്‌ സര്‍വവ്യാധിവിഷാ വഹം 
സംപീഡ്യ സീവനിം സൂക്ഷ്മാം ഗുല്‍ഫേ നൈവ 
തുസവ്യതഃസവ്യം ദക്ഷിണ ഗുല്‍ഫേന മുക്താ സന 
മുദീരിതം 


10. അവഷ്ടഭ്യ ധരാം സമ്യക്‌ തലാഭ്യാം തു കര 
ദ്വയയോ ഹസ്തയോ കൂര്‍പ്പരന ചാപി സ്ഥാപയേന്നാഭി 
പൂര്‍ശ്വയോഃ 


1. സമുന്നത ശിരഃ പാദോ ദണ്ഡവത്‌ വ്യോമ്നി 
സംസ്ഥിത മയൂരാസന മേതത്തു സര്‍വപാപ 


്രണാശനം 


12. ശരീരാന്തര്‍ഗ്ഗതാഃ സര്‍വേ രോഗാ വിനശ്യന്തി 
വിഷാണി ജീര്യന്തേ, യേന കേനാസനേന 
സുഖധാരണം ഭവത്യ ശക്ത സ്തത്‌ സമാചരേത്‌ 
യേനാസനം വിജിതം ജഗ്രതയം തേന വിജിതം ഭവതി 


ഇ 


യം നിയമാഭ്യാം സംയുക്ത പുരുഷഃ പ്രാണായാമം 
ചരേത്‌ തേന നാഡ്യ ശുദ്ധാ ഭവന്തി 


ഇടതു കാല്‍ കൊണ്ടി യോനിസ്ഥാമമര്‍ത്തി വലതുകല്‍ 
ലിംഗത്തിനു മുകളിലായി സ്ഥാപിച്ച്‌ പുരികങ്ങളുടെ മധ്യേ 
ലക്ഷ്യമുറപ്പിച്ച്‌ ഇരിക്കുന്നതാണ്‌ സിദ്ധാസനം. ലിംഗത്തിനും 
താഴെയുള്ള സീവനിയില്‍ രണ്ടു മുട്ടുകളും ഉറപ്പിച്ച്‌ കൈക 
ളാല്‍ കാലുകളുടെ ഇരുവശങ്ങളെയും ദൃഡമായി പിടിച്ച്‌ 
നിശ്ചലമായിരിക്കുന്നത്‌ സര്‍വരോഗഹരമായ ഭദ്രാസനമാണ്‌. 
സൂക്ഷ്മ സീവനിയെ വലതു ഭാഗത്തുകൂടി മുട്ടുകൊണ്ടമര്‍ 
ത്തി ദക്ഷിണ ഗുല്‍ഫത്താല്‍ അമര്‍ത്തിവെയ്ക്കുന്നത്‌ മു 
ക്താസനമാണ്‌. ഉള്ളം കൈകള്‍ രണ്ടും നിലത്തുറപ്പിച്ച്‌ രണ്ടു 
കൈമുട്ടുകളെയും നാഭിയുടെ ഇരു വശങ്ങളിലും അവര്‍ത്തി 
വെച്ച്‌ ഇരിക്കുകയും നെറ്റിയും കാലുകളും മുകളിലോട്ടു 
പൊക്കി വടിപോലെ ആകാശത്തേക്കു നോക്കിയിരിക്കുകയും 
ചെയ്യുന്നതാണ്‌ മയൂരാസനം ഇത്‌ സര്‍വപാപഹരമാണ്‌. ഈ 
ആസനങ്ങളുടെ നിരന്തരാഭ്യാസത്താല്‍ ശരീരാന്തര്‍ ഭാഗത്തെ 
സകല രോഗങ്ങളും ശമിക്കും. കൂടാതെ, വിഷവും ശമിക്കും. 
അശക്തന്‍ യോജിച്ച രീതിയില്‍ അഭ്യാസം നടത്തണം. 
ആസനങ്ങളെ ജയിച്ചവന്‍ ത്രിഭുവനവും ജയിച്ചുവെന്ന്‌ 
പറയാം. യമനിയമാദികളുടെ അഭ്യാസം നടത്തിയശേഷം 
പ്രാണായാമം അഭ്യസിക്കാം. നാഡികളുടെ ശുദ്ധീകരണ 
ത്തിന്‌ പ്രാണായാമം വളരെ മെച്ചമാണ്‌. 


നാലാംഖണ്ഡം 


അഥ ഹൈന മഥര്‍വാണാം ശാണ്ഡില്യ പ്രപച്ഛ്‌ 
കേനോപായേന നാഡ്യഃ ശുദ്ധാ സ്യു നാഡ്യ കതി 
സംഖ്യകാ താസാമുത് പത്തി കീദൃശീ? താസ്ധ്യ 
കതിവായവഃ തിഷ്ഠന്തി തേഷാം കാനി സ്ഥാനാനി 
തത്‌ കര്‍മ്മാണി കാനി ദേഹേ യാനി യാനി വിജ്ഞാത 
വ്യാനി തതഃ സര്‍വം മേ ബ്രൂഹി സഹോവാചാഥര്‍വാ 
അഥേഭം ശരീരം ഷണ്ണവത്യം ഗുലാത്മകം ഭവതി 
ശരീരാത്‌ പ്രാണോ ദ്വാദശാംഗുലോ ഭവതി ശരീരസ്ഥം 
പ്രാണമഗ്നിനാ സഹ യോഗാ ഭ്യാസേന സമം ന്യൂനം 
വാ യഃ കരോതി സ യോഗി പുംഗവോ ഭവതി. 
ദേഹമധ്യേ ശിഖിസ്ഥാനം ്രികോണം തപ്ത 
ജാംബുനദ്ര്രഭം മനുഷ്യാണാം ചതുര്‍പ്പദാം ചതുരശ്രം 
വിഹം ഗാനാം വൃത്താകാര തന്മദ്ധ്യേ ശുഭാ തമ്പീ 
പാവകീ ശിഖാ തിഷ്ഠതി ഗുദാത്‌ ദ്വംഗുലമൂര്‍ധ്വം 
മേഡ്രാത്‌ ദ്വം ഗുലാ ദധോ ദേഹ മധ്യം മനുഷ്യാണാം 
ഭവതി ചതുഷ്പദാം ഹൃന്മധ്യം വിഹഗാനാം തുന്ദ 
മധ്യം ദേഹ മധ്യം നവാംഗുലം ചതുരംഗുലമൃത്‌ 
സേധായതമണ്‌ ഡാകൃതി തന്മധ്യ നാഭി ത്രത 
ദ്വദശാരയുതം ചക്രം തച്ച മദ്ധ്യേ പുണ്യ പാപ 
്രചോദിതേ ജീവോദ്രമിതി തന്തു പഞ്ജര മധ്യ 
സ്ഥലൂതികകാ യഥാശ്മതി തഥാ ചാസന ത്രത 
പ്രാണശ്ചരതി ദേഹേസ്മിന്‍ ജീവഃ പ്രാണാ രൂഡോ 
ഭവേത്‌ ക 


ശാണ്ഡില്യന്‍ വീണ്ടും അഥര്‍വായോട്‌ nee 
നാഡികള്‍ ശുദ്ധമാകുന്നതെങ്ങനെയാണ്‌? നാഡികളുടെ 
സംഖ്യം എത്ര? എങ്ങനെയാണ്‌ അവയുടെ ഉത്പത്തി? 
അവയില്‍ എത്ര വായുക്കളുണ്ട്‌? അവയുടെ സ്ഥാനമേതാണ്‌? 
പ്രവൃത്തി എന്താണ്‌? ശരീരത്തെ സംബന്ധിച്ച്‌ അറിയേണ്ട 
തെല്ലാം എനിക്ക്‌ പറഞ്ഞു തരുക. 


അഥര്‍വാ പറഞ്ഞു: ഈ ശരീരം 96 അംഗുല്രപമാണമാ 


ണ്‌. ശരീരത്തെ അപേക്ഷിച്ച്‌ പ്രാണവായു 12 അംഗുലം അധി 
കമാകുന്നു. ശരീരത്തില്‍ സ്ഥിതി ചെയ്യുന്ന പ്രാണനെ വേണ്ട 
വിധം നിയന്ത്രിക്കുന്നവനാണ്‌ ഉത്തമയോഗി ശരീരത്തിലെ 
അഗ്നിയുടെ സ്ഥാനം ത്രികോണാകൃതിയില്‍ തപ്ത സുവര്‍ണ്ണ 
കാന്തിയോടെയാണ്‌ നാല്‍ക്കാലികളുടേത്‌ ചതുരശ്രം. പക്ഷി 
കളുടെത്‌ ഗോളാകാരം. ഈ നിലയിലുള്ള അഗ്നിസ്ഥാനത്ത്‌ 
നേര്‍ത്ത ഉത്തമമായ അഗ്നിശിഖ സ്ഥിതി ചെയ്യുന്നു. 
ഗുദത്തില്‍ നിന്നും രണ്ടംഗുലം മുകളിലായി ലിംഗത്തില്‍ നിന്ന്‌ 
രണ്ടംഗുലം താഴെ മനുഷ്യശരീരത്തിന്റെ മധ്യം സ്ഥിതി ചെയ്യു 
ന്നു. നാല്‍ക്കാലകളുടെ ഹൃദയമധ്യഭാഗവും പക്ഷികളുടെ 
വയറും അവയുടെ ശരീരത്തിന്റെ മധ്യഭാഗത്താണ്‌ ഈ 
മധ്യഭാഗം ഒന്‍പത്‌ അംഗുലം പൊക്കവും നാലംഗുലം 
വീതിയും ഉള്ളതാണ്‌. അതിന്റെ മധ്യത്തില്‍ സ്ഥിതി ചെയ്യുന്ന 
നാഭിയില്‍ പന്ത്രണ്ട്‌ അരങ്ങളോടു കൂടിയ ച്രകമുണ്ട്‌. ചരക 
മധ്യത്തില്‍ പുണ്യപാപപ്രേരിതമായ ജീവന്‍ കറങ്ങുന്നു 
പ്രാണനും അവിടെ കറങ്ങുന്നു. ജീവന്‍ പ്രാണന്റെ മുകളില്‍ 
കറങ്ങുന്നു. 


നാഭേസ്തിര്യഗധ ഈര്‍ധ്വം കുണ്ഡിലിനീസ്ഥാനം 
അഷ്ട്രപകൃതിരുപാ അഷ്ടധാ കുണ്‍ ഡലീകൃതാ 
കുണ്ഡലിനീ ശക്തിര്‍ ഭവതി യഥാവദ്‌ വായു 
സഞ്ചാരം ജലാന്നാദീനി പരിതഃ സ്കന്ധ പാര്‍ ശ്വേഷു 
നിരുദ്ധ്യൈനം മുഖേനൈവ സമാവേഷ്ട്യ ര്രഹ്മ 
രന്രം യോഗ കാലേ ച അപാനേന അഗ്നിനാ ച 
സ്ഥുരതി ഹൃദയാകാശേ മഹോജ്വലാ ജ്ഞാനരൂപാ 
ഭവതി മധ്യസ്ഥ കുണ്‍ ഡലിനീമാശ്രിതൃയ മുഖ്യാ 
നാഡ്യശ്ചതുര്‍ദശ ഭവന്തി ഇഡാ പിംഗലാ സുഷുമ്നാ 
സരസ്വതീ വാരുണീ പൂഷാ ഹസ്തിജിഹ്വാ 
യശസ്വിനീ വിശ്വോ ദരീ കൂഹുഃ ശംഖിനീ പയസ്വിനീ 
അലം ബുസാ ഗാന്ധാരീ ഇതിനാഡ്യശ്ചതുര്‍ദശ ഭവ 
ന്തി തത്ര സുഷുമ്നാ വിശ്വധാരിണീ മോക്ഷമാര്‍ഗേതി 
ചാപക്ഷതേ ഗുദസ്യ പൃഷ്ഠഭാഗേ വീണാ 
ദണ്‍ ഡാശ്രിതാ മൂര്‍ദ്ധോ പര്യന്തം (്ബഹ്മരന്ര്ധേ 
വിജേഞയാ വ്യക്താ സൂക്ഷ്മാ വൈഷ്ണവി ഭവന്തി. 


കുണ്‍ഡലിനിയുടെ സ്ഥാനം നാഭിയുടെ വശത്തായി 
താഴെയും മുകളിലുമായിട്ടാണ്‌. ഈ കുണ്ഡലിനിയുടെ 
ശക്തി എട്ടു പ്രകൃതീ രൂപത്തില്‍ എട്ടു വിധം കുണ്‍ലാകൃതി 
ചേര്‍ന്നതാണ്‌. യോഗസമയത്ത്‌ വായു സഞ്ചാരം നേരെയാക്കി 
ജലം അന്നം എന്നിവയുടെ നാലു ഭാഗത്തുനിന്നും സ്കന്ധ 
ങ്ങളുടെ പാര്‍ശ്വത്തില്‍ നിരോധിച്ച്‌ വീണ്ടും മുഖത്തില്‍ ഗ്ര 
ഹിച്ച്‌ ബ്രഹ്മമസം അപാനന്‍ അഗ്നി എന്നിവ മുഖേന പ്രകാ 


P 


ശിക്കുന്നു. ഹൃദയാകാശം അത്യുജ്വലവും ജ്ഞാന പ്രകാശി 
ക്കുന്നു. ഹൃദയാകാശം അത്യുജ്വലവും ജ്ഞാന രൂപവുമാണ്‌. 
മധ്യത്തിലുള്ള കുണ്ഡലിനിയെ ആശ്രയിച്ച്‌ പതിന്നാല്‌ 
പ്രധാന നാഡികള്‍ സ്ഥിതി ചെയ്യുന്നു. ഇഡ, പിംഗള, 
സുഷുമ്ന, സരസ്വതി, വാരുണി, പൂഷ, ഹസ്തിജിഹ, 
യശസ്വിനി, വിശ്വോദരി, കുഹു, ശംഖിനി, പയസ്വിനി, 
അലംബുസ, ഗാന്ധാരി ഇവയാണ്‌ പതിന്നാലു നാഡികള്‍. 
ഇവയില്‍ സുഷുമ്ന വിശ്വത്തെ ധരിക്കുന്നതും മോക്ഷമാര്‍ഗ്ഗ 
സ്വരൂപവുമെന്ന്‌ പറയപ്പെടുന്നു. അത്‌ ഗുദത്തിന്റെ പിന്‍ഭാഗ 
ത്തായി വീണാഡണ്ഡം പോലെ ശിരസ്സില്‍ ്രഹ്മരന്ധം 
വരെ എത്തുന്നു. അത്‌ സ്പഷ്ടമാണ്‌, സൂക്ഷ്മമാണ്‌, 
വൈഷ്ണവിയാണ്‌. 


സുഷുമ്നയാഃ സഹ്യഭാഗേ ഇഡാ തിഷ്ഠതിഃ 
ദക്ഷിണഭാഗേ പിംഗലാ ഇഡായാം ചന്ദ്രശ്ചരതി 
പിംഗലായാം രവിഃ തമോരൂ പശ്ചന്്രാ, രജോരൂപോരവിഃ 
വിഷഭാഗോ രവിഃ അമൃത ഭാഗശ്ചന്ദ്രമാ താവേവ 
സര്‍വ കാലം ധത്തഃ സുഷുമ്നാ കാല ഭോശ്തി 
ഭവതി സുഷുമ്നാ പൃഷ്ഠപാര്‍ശ്വയോഃ സരസ്വതീ 
കുഹുഭവതഃ യശസ്വിനീ കുഹു മധ്യേ വാരുണീ 
പ്രതിഷ്ഠിതാ ഭവതി പൂഷാ സരസ്വതി മധ്യേ 
പയസ്വിനി ഭവതി ഗാന ധാരീ സരസ്വതീമധ്യേ 
യശസ്വിനീ ഭവതി കന്ദമധേ അലംബുസാ ഭവതി 
സുഷുമ്നാ പൂര്‍വഭാഗേ മേ(്രാന്തം കുഹുര്‍ ഭവതി 
കുണ്‍ഡലിന്യാ അധശ്ചോര്‍ധ്വം വാരുണീ സര്‍വ 
ഗാമിനീ ഭവതി യശസ്വിനീ സൌഈമ്യാ ച പാദാംഗു 
ഷ്ഠാന്ത മിഷൃതേ പിംഗളാ ചോര്‍ധ്വഗാ യാമ്ൃ 
നാസാന്തം ഭവതി പിംഗളായാഃ പൃഷ്ഠതോ യാമ്യേ 
ന്വറേതാന്തം പൂഷാ ഭവതി യാമ്യ കര്‍ണാന്തം 
യശസ്വിനീ ഭവതി ജിഹ്വായാഃ ഈര്‍ധ്വാന്തം സരസ്വതീ 
ഭവതി ആസവ്യകര്‍ണ്ണാന്ത മൂര്‍ധ്വഗാ ശംഖിനീ ഭവതി 
ഇഡാ പൃഷ്ഠ ഭാഗാത്‌ സഹ്യനേത്രാന്തഗാ ഗാന്ധാരീ 
ഭവതി പായുമൂലാത്‌ അധോര്‍ധ്വഗാ അലംബുസാ 
ഭവതി ഏതാശ്ച ചതുര്‍ദശസു നാഡീഷ്യ അന്യാ 
നാഡ്യഃ സംഭവന്തി താസു അന്യാ താസ്വന്യാഃ 
ഭവന്തീതി വിജേഞേയാഃ യഥാശ്വത്ഥാദിപ്രതം 
ശിരാഭിര്‍വ്യാപ്തമേവം ശരീരം നാഡീഭിര്‍ വ്യാപ്തം. 


സുഷുമ്നയുടെ ഇടതു ഭാഗത്ത്‌ ഇഡ നാഡിയും വലതു 
ഭാഗത്ത്‌ പിംഗളനാഡിയും സ്ഥിതി ചെയ്യുന്നു. ഇഡയില്‍ 
ചന്ദ്രനും പിംഗലയില്‍ സൂര്യനും സഞ്ചരിക്കുന്നു. ചന്ദ്രന്‍ 
തമോഗുണനും സൂര്യന്‍ രജോഗുണനുമാണ്‌. ചന്ദ്രന്‍ 
അമൃതാംശം, സൂര്യനാകട്ടെ വിഷാംശം. രണ്ടു പേരും സകല 
കാലങ്ങളിലും ധാരണം ചെയ്യുന്നവരാണ്‌. സുഷുമ്ന 
കാലഭോക്താവാണ്‌. അതിന്റെ പുറകില്‍ സരസ്വതീ നാഡി. 
പാര്‍ശ്വത്തില്‍ കുഹു നാഡി, യശന്ധിനിക്കും കുഹുവിനും 
വാരുണീ നാഡി സ്ഥിതിചെയ്യുന്നു. പൂഷാവിനും സരസ്വതി 
ക്കും മധ്യേ യശസ്വിനി, കുന്ദ മധ്യത്തിലാണ്‌ അലംബുസ, 
സുഷുമ്നയുടെ മുന്‍ഭാഗത്ത്‌ ലിംഗം വരെ കുഹു 
നാഡിയാണ്‌. കുണ്ഡലിനിയുടെ താഴെയും മുകളിലും 


താഴെയും വാരുണീ നാഡി. യശസ്ധിനിയും സനമ്യയും 
കാലിന്റെ പെരുവിരല്‍ വരെ നീണ്ടു കിടക്കുന്നു. പിംഗള 
മുകളിലേക്കു പോയി ഇടത്തെ കണ്ണു വരെ പൂഷാ നാഡി, 
ഇടതു ചെവി വരെ യശന്ധിനി, നാക്കിന്റെ മുകള്‍ഭാഗം വരെ 
സരസ്വതി, ഇടതു ചെവിയുടെ മുകളിലോട്ട്‌ പോകുന്ന 
ശംഖിനി, പിന്‍ഭാഗത്ത്‌ ഇടതു കണ്ണു വരെ ഗാന്ധാരി, 
ഗുദാമൂലസ്ഥാനത്തു നിന്ന്‌ മുകളിലോട്ടും താഴോട്ടും 
പോകുന്നത്‌ അലംബുസ. ഈ പതിന്നാലു നാഡികളുടെ 
കൂട്ടത്തില്‍ മറ്റു നാഡികളും ഉണ്ട്‌. ആലിലയില്‍ അനേകം 
ഞരമ്പുകള്‍ കാണപ്പെടുന്നതു പോലെ ശരീരത്തിലും 
അനേകം നാഡികള്‍ പരന്നു കിടക്കുന്നു. 


്രാണാപാന സമാനോദാനവ്യാന നാഗ 
കൂര്‍മ്മകൃകര ദേവദത്ത ധനഞ്ജയാഃ ഏതേ ദശ 
വായവഃ സര്‍വാസു നാഡഷു ചരന്തി ആസ്യ നാസി 
കാ കണ്ഠനാഭിപാദാംഗുഷ്ഠ ദ്വയ കുണ്ഠല്യധ 
ശ്ചോര്‍ധ്വ ഭാഗേഷു പ്രാണഃ സഞ്ച രന്തി ശ്രോതാക്ഷി 
കടിഗുല്‍ഫ (ഘാണ ഗള സ്ഫിഗ്‌ ദേശേഷു വ്യാനഃ 
സഞ്ചരതി ഗുദ മേഡ്രോരുജാനൂദര വൃഷണ കടി 
ജംഘാനാഭി ഗുദാഗ്നൃഗാരേഷ്വപാനാഃ സഞ്ചരതി 
സര്‍വസന്ധിസ്ഥഃ പാദഹസ്തയോ രപി സര്‍വഗാ 
ത്രേഷു സര്‍വവ്യാപീ സമാനാഃ ഭുക്താനാ രസാദികം 
ഗാഗ്രേഗ്നിനാ സഹ വ്യാപയന്‍ ദ്വിസപ്തതി 
സഹസ്രേഷു നാഡീമാര്‍ഗ്ലേഷു ചരന്‍ സമാനവായു 
രഗ്നിനാ സഹസാംഗോപിംഗകളേബരം വ്യാപ്നോതി 
നാഗാദിവായവഃ പഞ്ചത്വഗസ്ഥാദി സംഭവാഃ തുന്ദസ്ഥം 
ജലമന്നം ച രസാദിഷു സവീരിതം ത്വങ്‌ മധ്യഗതഃ 
പ്രാദസ്താനി പൃഥക്‌ കുര്യാത്‌ അഗ്നേപുരപി ജലം 
സ്ഥാപ്)യ ജലോപരി അന്നാദീനി സംസ്ഥാപ്ൃയ 
സ്വയമപാനം സം്രപ്പാപ്യ തേനൈ സഹ മാരുത 
പ്രയാതി ദേഹമധ്യഗതം വായുനാ 
പാലിതോപഗ്നിരപാനേനശനൈര്‍ദേഹ മധ്യേ ജലതി 
ജ്വലനോ ജ്ലാഭിഃ പ്രാണേന കോഷ്ഠമഭ്യാ ഗതം ജലമ 
ത്യുഷ്ണമകരോത്‌ ജലോപരി സമര്‍പ്പിത വ്യജ്ഞ 
നസ്ഥ യുക്തമന്നം വഹ്നി സംയുക്തവാരിണാ 
പര്‍വമകരത്‌ തേനസ്വേദ മൂരത ജലരക്ത വീര്യ 
രൂപംസ പുരീ ഷാദികം പ്രാണാ പ്രഥക്‌ കുര്യാത്‌ 
സമാന വായുനാ സരസര്‍വാസു നാഡീഷു രസം വ്യാ 
പയന്‍ ശ്വസരൂപേണ ദേഹേ വായുശ്ചരതി നവഭിര്‍ 
വ്യോമരന്ര്ധ ശരീരസ്യ വായവഃ കുർവന്തി 
വിണ്‍മൂരതാദി വിസര്‍ജ്ജനം നിശ്വാസോച്ഛ്വാസകാ 
സഞ്ച പ്രാണ കര്‍മ്മോച്യതേ വിണ്‍ മൂരതാദി 
വിസര്‍ജ്ജനം നിശ്വസോച്ഛച്യാസകാസഞ്ച പ്രാണ 
കര്‍മ്മാച്യതേ വിണ്‍മുത്രാദി വിസര്‍ജന മഹാന വായു 
കര്‍മ്മ ധ്യാനോ ദാന ചേഷ്ടാദി വ്യാന കര്‍മ്മ ദേഹ 
സ്യോന്നയ നാദിക മുദാന കര്‍മ്മ ശരീര പോഷ 
ണാദികം സമാന കര്‍മ്മം ഉദ്ഗാരാദി നാഗ കര്‍മ്മ 
നിമീലനാദി കൂര്‍മ്മ ക്ഷുത്കരണം കുകര കര്‍മ്മ 
തന്ദ്രാ ദേവദത്ത കര്‍മ്മ തന്്രാ ദേവദത്ത കര്‍മ്മ 
ശേഷ്മാദി ധനഞ്ജയ കര്‍മ്മ 

I: 


ജ്വലനം 


Pp 


ഏവം നാഡീ സ്ഥാനം വായുസ്ഥാനം തത്‌ കര്‍മ്മ 


ച സമൃഗ്‌ ജ്ഞാത്വാ നാഡീ 
സംശോധനം കുര്യാത്‌ 


പ്രാണന്‍ അപാനന്‍ സമാനന്‍ ഉദാനന്‍ വ്യാനന്‍ നാഗം 
കൂര്‍മ്മം കൃകരം ദേവദത്തം ധനഞ്ജയം എന്നീ പത്തു 
വായുക്കള്‍ സകല നാഡികളില്‍ കൂടിയും സഞ്ചരിക്കുന്നു.ട 
വായ്‌ മൂക്ക്‌ കഴുത്ത്‌ പൊക്കിള്‍ എന്നിവയിലും കാലിലെ രണ്ടു 
തള്ളവിരലുകളിലും കുണ്ഡലിനിയുടെ താഴെയും മുകളി 
ലും പ്രാണന്‍ സഞ്ചരിക്കുന്നു. ചെവി കണ്ണ്‌ അര മുട്ട മൂക്ക്‌ 
കഴുത്ത്‌ എന്നീ സ്ഥാനങ്ങളില്‍ വ്യാനനും മലദ്വാരം ലിംഗം 
മൂട്ട്‌ വയറ്‌ വൃഷണം അര തുട പൊക്കിള്‍ അഗ്നിസ്ഥാനം 
ഇവയില്‍ അപാനനും സഞ്ചരിക്കുന്നു. സമാനനാകട്ടെ 
കൈയ്‌ കാല്‌ മറ്റു അവയവങ്ങള്‍ ഇവയില്‍ സര്‍വ്രത 
സഞ്ചരിക്കുന്നു. ഭക്ഷിച്ച അന്ന രസത്തെ സമാനന്‍ എഴുപ 
ത്തീരായിരം നാഡികളുടെ മാര്‍ഗ്ഗത്തില്‍ കൊണ്ടെത്തിക്കുന്നു. 
നാഗാദി പഞ്ച വായുക്കള്‍ തൊലി അസ്ഥി എന്നിവയിലാണ്‌. 
വയറ്റിലെ പ്രാണവായു അന്ന രസാദികള്‍ തരംതിരിക്കുന്നു. 
അഗ്നിക്കു മുകളില്‍ വെള്ളം വെച്ച്‌ ദഹനാദികള്‍ക്കുപകരി 
ക്കത്തക്കവിധം വായു ഉചിതം കര്‍മ്മങ്ങള്‍ നിര്‍വഹിക്കുന്നു. 
ദഹനക്രിയ നേരെയാക്കന്നതിലും ഈ വായുക്കള്‍ ഗണീയ 
മായ പങ്ക്‌ വഹിക്കുന്നുണ്ട്‌. വിയര്‍പ്പ്‌, മൂഗ്രം, രക്തം, വീര്യം, 
രസം, മലം ഇവ വേര്‍തിരിക്കുന്നതും വായു തന്നെ പിന്നീട്‌ 
സമാനവായുവിനോടു കൂടി എല്ലാ നാഡികളിലും രസം 
വ്യാപരിപ്പിച്ചു കൊണ്ട്‌ പ്രാണവായു ശ്വാസരൂപത്തില്‍ 
ശരീരത്തില്‍ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിലെ 
നവദ്വാരങ്ങളില്‍ കൂടി മലം മൂഗ്രം എന്നിവയെ വിസര്‍ജ്ജിപ്പി 
ക്കുന്നതും വായുവാണ്‌. ശ്വാസോച്ഛ്വാസവും ചുമയും 
പ്രാണന്റെ കര്‍മ്മങ്ങളാണെന്ന്‌ പറയുപ്പെടുന്നു. മലമൂധ്രാദിക 
ളെ വെളിയിലേക്ക്‌ തള്ളുന്നത്‌ അപാനനാണെന്ന്‌ തൃജിക്കുക 
ഗ്രഹിക്കുക. മുതലായ പ്രവൃത്തികള്‍ വ്യാനന്റെ കര്‍മ്മമാണ്‌. 
ഏമ്പക്കവും മറ്റും ഉണ്ടാക്കുന്നത്‌ നാഗമാണ്‌. കണ്‍പോളകള്‍ 
അടയ്ക്കുന്നത്‌ കൂര്‍മ്മത്തിന്റെ ജോലിയാകുന്നു. വിശപ്പു 
തോന്നിക്കുന്നത്‌ കൃകരമാണ്‌. ആലസ്യം ദേവദത്തത്തിന്റെ 
പ്രവത്തിയാണ്‌. കര്‍മ്മപരിപാടി മിക്കതും ധനഞ്ജയനാല്‍ 
നിര്‍വഹിക്കകപ്പെടുന്നു. നാഡീസ്ഥാനം അവയുടെ 
കര്‍മ്മങ്ങള്‍ എന്നിവ നല്ലവണ്ണം മനസ്സിലാക്കി നാഡികലെ 
ശുദ്ധീകരിക്കേണ്ടതുണ്ട്‌. 


അഞ്ചാം ഖണ്ഡം 


1. യമനിയമയുതഃ പുരുഷഃ സര്‍വ സാംഗവി 
വര്‍ജിതഃ കൃതവിദ്യഃ സതൃധര്‍മ്മ രതോ ജിത 
ക്രോധോ ഗുരു ശുശ്രൂഷാ നിരതഃ പിതൃ മാതൃ 
വിധേയഃ സ്വാശ്ര മോക്ത സദാചാര വിദ്ധിച്ഛിക്ഷിത 
ഫല മൂലോദകാന്വികം തപോവനം പ്രാപ്യ രമ്യദേശേ 
ബ്രഹ്മഘോഷ സമമ്വിതേ സ്വധര്‍മ്മ നിരത ്രഹ്മവിത്‌ 
സമാവ്യതേ ഫലമൂലപുഷ്പ വാരിഭിഃ സുസരപൂര്‍ണ്ണേ 
ദേവായത നേ നദീതീരേ ഗ്രാനഗരേ വാപിസുശോഭന 


le 


മഠം നാത്യുച്ചനീചായതമല്‍പ ദ്വാരം ഗോമയാദിലിപ്ത 
സര്‍വരക്ഷാസമന്വിതം കൃത്വാ തത്ര വേദാന്ത്ര്രശ 
വണം കുര്‍വന്‍ യോഗം സമാരഭേത്‌ 


ആദ വിനായകം സംപൂജ്യ സ്വേഷ്ടദേവതാം 
നത്വാ പൂര്‍വോക്താസനേഷു സ്ഥിത്വാ പ്രാങ്മുഖ 
ഉദങ്മുഖോവാപി മൃദാസനേഷു ജിതാസനഗതോ 
വിദ്വാന്‍ സമഗ്രീവ ശിരോ നാസാഗ്ര ദൃക്‌ ശ്രൂമധ്യേ 
ശശഭൃത്‌ ബിംബം പശ്യന്‍ ന്റേതാഭ്യാമ മൃതം 
പിബേത്‌ ദ്വാദശ മാ്രയാ ഇഡയാ വായുമാപൂര്യോ 
ദരേ സ്ഥിതം ജ്വാലാ വലീയുതം രേഥ ബിന്ദുയുക്തമ 
ഗ്നി മണ്ഡലയുതം ധ്യായേത്‌, രേച യേത്‌ പിംഗലയാ, 
പുനഃപിംഗലയാ ആ പൂര്യ കുംഭിത്വാ രേയയേദിഡയാ 
ത്രിചതുസ്ത്രി ചതു സപ്തത്രിചതുര്‍മാസ പര്യന്തം 
ശ്രി സന്ധിഷു തദന്തരാളേഷ്ഠ ച ഷട്‌ കൃത്വാ 
ആചരേന്നാഡീ ശുദ്ധിര്‍ ഭവതി തതഃ ശരീരേ ലഘു 
ദീപ്തി വൃദ്ധി നാദാദി വ്യക്തിര്‍ ഭവതി 


വിദ്യാഭ്യാസം നേടിയ വ്യക്തി യമനിയമാധീതനും 
സര്‍വസംഗ പരത്യാഗിയും സത്യധര്‍മ്മാദികളില്‍ തത്പരനം 
ആയിരിക്കണം. കോപം നിയന്ത്രിക്കണം. ഗുരു സേവാ 
തത്പരനാകണം. കോപം നിയന്ത്രിക്കണം. ഗുരു സേവാ 
തത്പരനാകണം മാതാപിതാക്കന്മാര്‍ക്ക്‌ വിധേയനായിരിക്ക 
ണം. ശരിക്കും ആശ്രമ സദചാരങ്ങളിയുന്ന ഗുരുവില്‍ നിന്നും 
വിദ്യനേടി തപോവനത്തിലെത്തണം. അവിടെ രമൃ 
പ്രദേശത്ത്‌ ബ്രഹ്മഘോഷയുക്തവും ബ്രഹ്മജ്ഞാനികളാല്‍ 
വ്യാപ്തവുംഫലമൂലജലാദി സമൃദ്ധവും ആയ തീരത്തോ 
ഗ്രാമത്തിലോ പട്ടണത്തിലോ ഉന്നതമായ മഠം സ്ഥാപിക്കണം. 
അവിടം ഏറെ ഉയര്‍ന്നതോ അധികം താഴ്ന്നതോ ഏറെ 
വീതിയോ നീളമോ ഉള്ളതോ ആയിരിക്കരുത്‌.കുറച്ചു മാത്രം 
വാതിലുകളുള്ളതും ചാണകം മുതലായതുകൊണ്ട്‌ 
മെഴുകിയതും സുരക്ഷിതവുമായിരിക്കണം അവിടം. അവിടെ 
അയാള്‍ വേദാന്ത ശ്രവണം ചെയ്ത്‌ യോഗാഭ്യാസം ആരംഭി 
ക്കണം. ആദ്യമായി ഗണപതിയെ പൂജിച്ച്‌ ഇഷ്ട ദേവതയെ 
നമസ്ക്കരിച്ച്‌ ഉചിതമായ ആസനത്തിലിരിക്കണം. പൂര്‍വാഭി 
മുഖമായോ ഉത്തരാഭിമുഖമായോ മൃദുവായ പീഠത്തിലിരുന്ന്‌ 
ആസനപരിഗ്രഹം ചെയ്യണം. കഴുത്തും ശിരസ്സും നേരെയാ 
ക്കി നാസാഗ്രത്തില്‍ ദൃഷ്ടി ഉറപ്പിക്കണം. രണ്ടു പുരികങ്ങള്‍ 
ക്കും മധ്യേ ചന്ദ്രമണ്ഡലത്തെ നോക്കണം. അമൃത പാനം 
ചെയ്യണം. പന്ത്രണ്ടു മാത്ര കൊണ്ട്‌ ഇഡാ നാഡി മുഖേന 
വായു സ്വീകരിച്ച്‌ വയറ്റിലെ ജലായുക്തരേഫബിന്ദുക്കള്‍ 
സഹിതം അഗ്നി മണ്ഡലത്തോടും ചേര്‍ക്കാന്‍ ധ്യാനിക്കണം. 
പിംഗളയില്‍ കൂടി വായു നിറച്ച്‌ കുംഭകം ചെയ്ത്‌ ഇഡയില്‍ 
കൂടി വെളിയിലേക്ക്‌ വിടണം. ഇങ്ങനെ മൂന്നോ നാലോ മാസം 
ത്രിസന്ധ്യകളിലും മുന്നു വീതമോ നാലു വീതമോ ഇടയില്‍ 
ആറു തവണ വീതമോ അഭ്യാസം ചെയ്യണം. അതോടെ 
നാഡി ശുദ്ധമാകും. അങ്ങനെ അനുഷ്ഠിക്കുന്നത്‌ ശരീര 
ലാഘവം കാന്തി മുതവായവ ലഭിക്കാന്‍ ഉതകുന്നതാണ്‌. 


P 


ആറാം ഖണ്ഡം 


പ്രാണാപാന സമാ യോഗഃ പ്രാണായാമോ ഭവതി 
രേചക പൂരക കുംഭഭേദേന സ ത്രിവിധഃ തേ വര്‍ 
ണാത്മകഃ തസ്മാത്‌ പ്രണവ ഏവ പ്രാണായാമഃ 
പത്മാദ്യാസനസ്ഥഃ പുമാന്‍ നാസാഗ്രേ ശശഭൃത്‌ 
ബിംബജ്യോത്സനാ ജാല വിതാനിതാ കാര മൂര്‍ത്തി 
രക്താ ഹീ ഹംസ വാഹിനീ ദണ്ഡ ഹസ്താ ബാലാ 
ഗായത്രീ ഭവതി ഉകാരമൂര്‍ത്തി ശ്വേതാംഗീതാര്‍ക്ഷ്യ 
വാഹിനീ യുവതീ ച്ക്രഹസ്താ സാവിത്രീ ഭവതി 
മകാര മൂര്‍ത്തിഃ കൃഷ്ണാംഗീ വൃഷ വാഹിനീ വൃദ്ധാ 
ര്രിശൂലവധാരിണി സരസ്വതീ ഭവതി അകാരാദി 
ര്തരയാണാം സര്‍ഡവകാരണ മേകാക്ഷരം പരം 
ജ്യോതിഃ പ്രണവം ഭവതി ഇതി ധ്യായേത്‌ ഇഡയാ 
ബാഹ്യാത്വായുമാ പൂര്യ ഷോഡശമാ(്രാഭിരകാരം 
ചിന്തയന്‍ പൂരിതം വായും ചതുഃ ഷഷ്ടി മാത്രാഭിഃ 
കുംഭയിത്വാ ഓം കാരം ധ്യായന്‍ പൂരിതം പിംഗലയാ 
ദ്വാത്രിംശത്‌ മാത്രയാ മകാരമൂര്‍ത്തി ധ്യാനേന ഏവം 
ക്രമേണ പുരാഃ പുനഃ കുര്യാത്‌. 


പ്രാണായാമമെന്നത്‌ പ്രാണാപാനസമാ യോഗമാണ്‌. രേ 
ചകം പൂരകം കുംഭകം എന്ന്‌ അത്‌ മൂന്നു വിധമാണ്‌. വര്‍ 
ണ്ണാത്മകമാകയാല്‍ പ്രണവം തന്നെ പ്രാണായാമം. പത്മാ 
സനം തുടങ്ങിയ ഏതെങ്കിലുമൊരു ആസനത്തിലിരുന്ന്‌ 
വ്യക്തി നാസാഗ്രത്തില്‍ ചന്ദ്രഹിംഹത്തിലെ ജ്യോത്സനയാല്‍ 
സമാവൃതയും രക്താംഗിയും ഹംസവാഹിനിയും ദണ്ഡഹ 
സ്തയും ബാലയും അകാരമൂര്‍ത്തിയുമായ ഗാത്രിയാണ്‌. 
ഉകാരമൂര്‍ത്തി സ്ലരുപിണിയായ സരസ്വതി കൃഷണാംഗിയും 
വൃഷാരൂഡയും വൃദ്ധയും ധര്രിശൂല ഹസ്തയുമാകുന്നു. 
ഇങ്ങനെ അകാരാദി മൂന്നുവര്‍ണ്ണങ്ങളോടു കൂടിയ ഓം ആണ്‌ 
സര്‍വത്തിനും കാരണഭൂതമായ പരമജ്യോതിസ്സ്‌ എന്ന്‌ 
ധ്യാനിക്കണം. പിന്നെ ഇഡാ നാഡിയില്‍ കൂടി വെളിയിലെ 
വായുവിനെ പതിനാറു മാത്രയില്‍ ഉള്ളിലേക്ക്‌ സ്വീകരിക്കു 
കയും അകാരത്തെ ചിന്തിക്കുകയും ചെയ്യണം. അനന്തരം 
വായുവിനെ അറുപത്തിനാലു മാത്രയില്‍ കുംഭകം ചെയ്യണം. 
ആ ഘട്ടത്തില്‍ മകാരമൂര്‍ത്തിയെ ധ്യാനിക്കണം. ഈ ക്രമം 
തുടരേണ്ടതുണ്ട്‌. 


ഏഴാംഖണ്ഡം 


1. അഥാസന ദ്ൃയഡോ യോഗീ വശീ മിത ഹിതാശന 
സുഷുമ്ന നാഡീസ്ഥ മല ശോഷാര്‍ത്ഥം യോഗീ 
ബിദ്ധ പത്മാസനോ വായും ചന്ദ്രേണാപൂര്യയഥാ 
ശക്തി കുംഭയിത്വാ സൂര്യേണ രേചയിത്വാ പുനഃ 
സുര്യോണാവ്യാപപൂര്യ കുംഭയിത്വാ ചന്ദ്രേണാ 
വിരേച്യയതാ തൃജേത്തയാ സംപൂര്യധാരയേത്‌ 
തദേതേ ശ്ലോകോ ഭവന്തി ക 


അനന്തരം ദൃഡഃമായതിനെത്തുടര്‍ന്ന്‌ യോഗി ജിതേന്ദ്രിയ 
നായി ഹിതവും മിതവുമായ ആഹാരം കഴിച്ച്‌ സുഷുമ്നാ 
നാഡിയിലെ മാലിന്യം ശോഷിപ്പിക്കാന്‍ യോഗാഭ്യാസം 


ചെയ്യണം. അപ്പോള്‍ പത്മാസനത്തിലിരുന്നു cone 
കൂടി വായുനിറച്ച്‌ യഥാ ശക്തി കുംഭകം ചെയ്ത്‌ സൂര്യനാ 
ഡിയില്‍ കൂടി രേചകം ചെയ്യണം. ഏതു നാഡിയില്‍ കൂടിയാ 
ണോ രേചകം ചെയ്ത്‌ അതേ നാഡിയില്‍ കൂടിത്തന്നെ 
വീണ്ടും പൂരകം ചെയ്യണം. താഴെ പറയുന്ന ശ്ലോകങ്ങള്‍ ഈ 
ആശയം വ്യക്തമാക്കുന്നു. 


2. പ്രാണം പ്രാഗിഡയാ പിബേന്നിയമിതം 
ബൂയോന്യയാ രേചരേത്‌ 
പീത്വാ പിംഗലയാ സമീരമ മഥോ 
ബദ്ധ്വാ തൃജേത്‌ വാമയാ 
സൂര്യാച്ര്രമസോരനേന വിധിനാ 
ഭ്യാസം സദാ തന്വതാം 
ശുദ്ധ നാഡിഗണാ ഭവന്തി യമിനാം 


മാസ്രതയാ ദൂര്‍ധ്വതഃ 


3. പ്രാതമ്മധ്യന്ദിനേ സായമര്‍ദ്ധരാത്രേതു 
കുംഭവാന്‍ 


ശനൈരശീതി പര്യന്തം ചതുര്‍വാരം സമഭ്യസേത്‌ 


4. കനീൂയസി ഭവേത്‌ സ്വേദ കമ്പോ ഭവതി മധ്യമേ 


ഉത്തിഷ്ഠര്യുത്തമേ പ്രാണരോധേ 
പത്മാസനം മഹത്‌ 


5. ജലേന ശ്രമ ജാതേന ഗാത്ര മര്‍ദ്ദനമാചരേത്‌ 


ദൃഡതാ ലഘുതാ ചാപി തസ്യ 
ഗാത്രസ്യ ജായതേ 


അഭ്യാസകാലേ പ്രഥമം ശസ്തം 
ക്ഷീരാജ്യ ഭോജനം 


തതോഭ്യാസോ സ്ഥിരീഭുതേ ന താവന്നിയമഗ്രഹ 


ആരംഭത്തില്‍ ഇഡാനാഡിയിലൂടെ പ്രാണനെ നിറച്ച്‌ 
കുംഭകം ചെയ്ത്‌ പിംഗളാ നാഡിയില്‍ കൂടി രേചകം ചെയ്യ 
ണം. പിന്നെ പിംഗളയില്‍ കൂടി പൂരണം ചെയ്ത്‌ കുംഭകം 
ചെയ്ത്‌ ഇഡയില്‍ കൂടി രേചകം ചെയ്യണം. ഈ വിധി 
പ്രകാരം സുര്യചന്ദ്രിനാഡികള്‍ മുഖേന നിത്യവും പ്രാണായാ 
മാഭ്യാസം ചെയ്യുന്ന പക്ഷം യോഗിയുടെ എല്ലാ നാഡികളും 
മൂന്നുമാസം കൊണ്ട്‌ ശുദ്ധമാകുന്നു. പ്രഭാതത്തിലും ഉച്ചക്കും 
സന്ധ്യക്കും അര്‍ദ്ധരാത്രിയിലും ഇങ്ങനെ നാലുപ്രാവശ്യം 
പതുക്കെപ്പതുക്കെ എണ്‍പതു മാത്ര വരെയുള്ള കുംഭകം 
അഭ്യസിക്കണം. ചെറിയതോതിലെ പ്രാണായമം കൊണ്ടു 
വിയര്‍പ്പുണ്ടാകുന്നു. മധ്യത്തില്‍ കമ്പമുണ്ടാകും ഉത്തമത്തില്‍ 
പത്മാസനത്തിലിരുന്ന്‌ മേല്പോട്ട്‌ പൊങ്ങും പ്രാണായാമഘട്ട 
ത്തില്‍ ഉണ്ടാകുന്ന വിയര്‍പ്പുകൊണ്ട്‌ ശരീരം മര്‍ദ്ദിക്കണം. അത്‌ 
ശരീരത്തെ ബലിഷ്ഠവും ഘനക്കുറവുള്ളതുമാക്കാന്‍ സഹാ 
യിക്കുന്നു. അഭ്യാസാരഭകാലത്തും പാല്‍ നെയ്യ്‌ ഇവ ചേര്‍ന്ന 
ആഹാരം പഥ്യമാണ്‌ പിന്നീട്‌ അഭ്യാസം സ്ഥിരമായതിനെ 
ത്തുടര്‍ന്ന്‌ പ്രത്യേക നിയമമൊന്നും പാലിക്കേണ്ടതില്ല. 


2 


6. യഥാ സിംഹോ ഗജോ വ്യാഡ്രോ ഭവേദ്‌ വശ്യഃ 


ശനൈഃ ശനൈഃ തഥൈവസേവിതോ വായുര 
നൃഥാ ഹന്തി സാധകം 


7. യുക്തം യുക്തം തൃജേദ്വായും യുക്തം യുക്തം 
ച പൂരയേത്‌ യുക്തം യുക്തേന ബന്ധീയാ ദേവം 
സിദ്ധിമവാപ്നുയാത്‌ 


8. യഥേഷ്ട ധാരണാത്‌ വായോരനലസ്യ പ്രദീപനാ 


നാദാഭിവ്യക്തിരാരോഗ്യം ജായതേ നാഡിശോ 
ധനാ 


9. വിധിവത്‌ പ്രാണ സംയാമൈര്‍നാഡീ ചക്രേ 
വിശോ ധിതേ സുഷുമ്നാ വദനം ഭിത്വാ സുഖാത്‌ 
വിശദതി മാരുതഃ 


10. മാരുതേ മധ്യസഞ്ചാരേ മനഃ സ്രൈര്യം 
പ്രജായതേ യോ മനഃസുസ്ഥിരോ ഭാവോ സൈവാ 
വസ്ഥാമനോത്മനീ 


സിംഹം ആന കടുവ ഇവയെ സാവധാനം വശീകരി 
ക്കണം. അതുപോലെ വായുവിനെ സാവധാനം സാധകം 
ചെയ്താല്‍ വശംവദമാകും. വിപരീതമായിട്ടായാല്‍ സാധകനെ 
ത്തന്നെ കൊന്നുവെന്ന്‌ വരും. അതിനാല്‍ വിധിപൂര്‍വം 
രേചകവും കുംഭകവും പൂരകവും ചെയ്യാം. അങ്ങനെയെങ്കില്‍ 
സിദ്ധി കൈവരും. ശരിയായ കുംഭകം കൊണ്ട്‌ അഗ്നി ദീപ്തി 
യുണ്ടാകുന്നു. നാഡികള്‍ ശുദ്ധമാകുമ്പോള്‍ നാദശുദ്ധിയും 
ആരോഗ്യവും ഉണ്ടാകും. അതിനാല്‍ സുഷുമ്നാ നാഡിയുടെ 
മുഖം ഭേദിച്ച്‌ വായു സുഖമായി അതില്‍ പ്രവേശിക്കുന്നു. 
വായു മധ്യത്തില്‍ സഞ്ചരിക്കുമ്പോള്‍ മനസ്സിന്‌ സ്ഥിരത 
യുണ്ടാകും. ശരിയായി മനസ്സ്‌ ദ്ൃയഡ്ദമാകുമ്പോള്‍ അതിനെ 
മനോന്മനി അവസ്ഥ എന്ന്‌ വ്യവഹരിക്കപ്പെടുന്നു. 


1. പൂരകാന്തേ തു കര്‍ത്തവ്യഃ ബന്ധോ ജാലന്ധ 
കാഭിധഃ കുംഭകാന്തേ രേചകാ ദ കര്‍ത്തവ്യ 
സ്തുണ്ഡയാണകഃ 


12. അധസസ്താത്‌ കുഞ്ചനേ നാശു കണ്ഠ സംശോ 
ധനേ കൃതേ മധ്യേ പശ്ചിമതാനേന ന്യാത്‌ പ്രാണോ 
ബ്രഹ്മനാഡിഗഃ 


13. അപാനമൂര്‍ധ്വമുത്ഥാപ്യ പ്രാണം കണ്ഡാദധോന 
യന്‍യോഗീ ജരാവിനിര്‍മുക്തഃ ഷോഡാശോ വയസാ 
ഭവേത്‌ 


പൂരകത്തിനു ശേഷം ഒടുവില്‍ ജാലന്ധരം എന്നു 
പേരുള്ള ബന്ധം ചെയ്യണം. കുംഭകാന്തത്തിലും കാദിയിലും 
ഉഡ്ലീയാനാം വേണം. താഴത്തെ മൂലര്രന്ധസങ്കോചത്താല്‍ 
കണ്ഠ സങ്കോചം ഉണ്ടാകുന്നു. മധ്യബാഗം പശ്ചിമ ദിക്കി 
ലേക്ക്‌ വലിക്കുമ്പോള്‍ പ്രാണവായു ബ്രഹ്മനാഡിയിലെ 
ത്തുന്നു. അപാനനെ മുകളിലേക്ക്‌ കൊണ്ടു പോയി പ്രാണനെ 
കണ്ഠത്തിനു താഴെയായി കൊണ്ടുവന്ന്‌ യോഗി വൃദ്ധാവസ്ഥാ 
രഹിതനാകുന്നു. പതിനാറു വയസ്സിന്റെ ചെറുപ്പം സാധക 
നുണ്ടാകും. 


K 


4. സുഖാസനസ്ഥോ ദക്ഷനാഡ്യാ ബഹിസ്ഥാ൦ 
പവനംസമാകൃഷ്യ ആകേശാനഖാഗ്രോ കുംഭയിത്വാ 
സവ്യനാഡ്യാ രേചയേത്‌ തേന കപാല ശോധനം 
വാതനാഡീഗത സര്‍വരോഗസര്‍വവിനാനശനം 
ഭവതിഹൃദയാദി കണ്ഠപര്യന്തം സസ്വനം നാസാഭ്യാം 
ശനൈഃ പവനമാകൃഷ്യ യഥാ ശക്തി കുംഭയിത്വാ 
ഇഡയാ വിരേച്യ ഗച്ഛന്‍ തിഷ്ഠന്‍ കുര്യാത്‌ തേന 
ശ്ലേഷ്മ ഹരം ജം രാഗ്നിഹവര്‍ധനം ഭവതി വക്ര്തേണ 
സീത്ക്കാര പൂര്‍വകം വായും ഗൃഹീത്വാ യഥാശക്തി 
കുംഭയിത്വാ നാസാഭ്യാം രേചയേത്‌ തേന ക്ഷുത്‌ 
തൃഷ്ണാ ആലസ്യ നിദ്രാ ന ജായതേ ജിഹ്വയാ 
വായും ഗൃഹീത്വാ യഥാശക്തി കുംഭയിത്വാ 
നാസാഭ്യാം രേചയേത്‌ തേന ഗുല്മ പ്ലീഹാ ജ്വര പിത്ത 
ക്ഷുധാദീനി നശ്യന്തി അഥ കുംഭകഃ ദ്വിവിധഃ സഹിതഃ 
കേവലശ്ചേതി രേചക പൂരകയുക്തഃ സഹിതഃ 
തദ്വര്‍ജിതഃ കേവലഃ കേവല സിദ്ധത്രിഷു ലോകേഷു 
ന തസ്യ ദുർലഭം ഭവതി കേവല കുംഭ കാത്‌ 
കുണ്ഡലിനി ബോധോ ജായതേ തതഃ കൃശവപുഃ 
പ്രസന്ന വദനോ നിര്‍മ്മല ലോചനോ അഭിവ്യക്ത 
നാദോ നിര്‍മ്മുക്ത രോഗ ജാലോ ജിത ബിന്ദു. പട്വ 
ഗ്നിര്‍ഭവതി അന്തര്‍ ലക്ഷ്യം ബഹിര്‍ദൃഷ്ടി നിമേഷോ 
ന്മേഷ വര്‍ജിതാ ഏഷാ സവൈഷ്ണവീ മുദ്രാ 
സര്‍വതാ തന്ത്രേഷു ഗോപിതാ 


സുഖാസനത്തിലിരുന്ന്‌ വലത്തെ നാഡിയില്‍ കൂടി 
പുറത്തെ വായു വലിച്ച്‌ തല മുതല്‍ പാദം വരെ നിരോധിച്ച്‌ 
കുംഭകത്താല്‍ ഇടത്തെ നാഡിയില്‍ കൂടി രേചകം ചെയ്യണം. 
അങ്ങനെയായില്‍ കപാലശുദ്ധിയുണ്ടാകും. വായു നാഡിക 
ളിലെ സകല രോഗങ്ങളും മാദവഹൃദയം മുതല്‍ കണ്ഠം വരെ 
സശബ്ദം രണ്ടു നാസാദ്വാരങ്ങളില്‍ കൂടി പതുക്കെ വായു 
വലിച്ച്‌ കുംഭകം ചെയ്ത്‌ ഇടയില്‍ കൂടി രേചകം ചെയ്യണം. 
നടക്കുമ്പോഴും നില്‍ക്കുമ്പോഴും ഇതാകാം. ഇതിന്റെ ഫല 
മായി കഫം വിട്ടുമാറി ജഠരാഗ്നി വര്‍ദ്ധിക്കും. വായില്‍ കൂടി 
സീത്കാരം ചെയ്ത്‌ വായുനിറച്ച്‌ യഥാശക്തി കുംഭകം 
ചെയ്തു രണ്ടു മൂക്കിന്‍ ദ്വാരങ്ങളില്‍ കൂടി രേചകം ചെയ്യണം. 
അങ്ങനെയായാല്‍ വിശപ്പ്‌ ദാഹം ആലസ്യം നിദ്ര ഇവ 
ഉണ്ടാകില്ല. നാക്കില്‍ കൂടി വായുവിനെ വലിച്ച്‌ യഥാശക്തി 
കുംഭകം ചെയ്തും രണ്ടു മൂക്കില്‍ ദ്വാരങ്ങളില്‍ കൂടി രേചകം 
ചെയ്താല്‍ ഗുല്മം പ്ലീഹ ജ്വരം പിത്തം വിശപ്പ്‌ മുതലായവ 
മാറുന്നു. 


അനന്തരം കുംഭകത്തെപ്പറ്റി അത്‌ രണ്ട്‌ വിധത്തിലുണ്ട്‌. 
സഹിത കുംഭകവും കേവല കുംഭകവും. രേചക പൂരകങ്ങ 
ളോടു കൂടിയത്‌ സഹിതകുംഭകം. അല്ലാത്തത്‌ കേവല 
കുംഭകം. കേവലകുംഭകം സാധിതമായാല്‍ യഗിക്ക്‌ മൂന്നു 
ലോകത്തും ദുര്‍ലഭമായി ഒന്നുമുണ്ടാകില്ല. കേവലകുംഭക 
ത്താല്‍ കുണ്ഡസിനി ഉണരുന്നു. അതോടെ യോഗി കൃശ 
ഗാത്രനും പ്രസന്നമുഖനും നിര്‍മ്മല ന്റേതനും രോഗവിമു 
ക്തനും ദീപ്താഗ്നിയും ആയിത്തീരുന്നു. ഇതാണ്‌ വൈഷ്ണ 


വീമുഗ്ര എല്ലാ ത്രന്തത്തിലും ശാസ്‌ (്തത്തിലും ഇത്‌ 
ഗോപ്യമായി വെച്ചിരിക്കുന്നു. 


P 


15. അന്തര്‍ ലക്ഷയവിലീന ചിത്ത പവനോ 
യോഗീ സദാ വര്‍ത്തതേ 
ദൃഷ്ടാ നിശ്ചല താരയാ ബഹിരധഃ 
പശ്യന്നപി പശ്യന്നപി 
മുദ്രേയം ഖലു ഖേചരീ ഭവതി സ 
ലക്ഷ്യൈകതാനാ ശിവാ 


ശൂന്യാശുന്യ വിവര്‍ജിതാ സ്ഥുരതി സാ 


തത്വം പദം വൈഷ്ണവീ 


16. അര്‍ദ്ധോന്മീലിത ലോചനഃ സ്ഥിരമനാ നാസാഗ്ര 
ദത്തേക്ഷണ 
ശ്ചന്ദ്രാര്‍ക്കാവപിലീനതാമുപനയ 
ന്നിഷ്പന്ദ ഭാവോത്രം 
ജ്യോതീരുപമശേഷബാഹ്യരഹിതാ 
ദേദീപ്യമാനം പരം തത്വാ തത്പരമസ്തിവസ്തു 
വിഷയം ശാണ്ഡില്യ വിദ്ധീഹ തത്‌ 
17. താരം ജ്യോതിഷി സംയോജ്യ കിഞ്ചിദുന്ന 
മയന്‍ ശുവന 
പൂര്‍വാഭ്യാസസ്യ മാര്‍ഗ്ഗോയമുന്മനീ 
കാരകഃ ക്ഷണാത്‌ 
18. തസ്മാത്‌ ഖേചരീമുദ്രാഭ്യസേത്‌ 
തതോന്മനീ ഭവതി 
തതോ യോഗിദ്രാ ഭവതി ലബ്ധ യോഗ 
നിദ്രസ്്yയ യോ ഗിനഃ കാലോ നാസ്തി 
19. ശക്തി മധ്യേ മനഃ കൃത്വാ കാലോ നാസ്തി 
ശക്തിം മാനസ മധ്യാനാം മനസാ മന ആലോക്യ 


ശാണ്ഡില്യ ത്വം സുഖീഭവഃ 


20. ഖമധ്യേ കുരുചാത്മാനമാത്മ മധ്യേ ച ഖം കുരു 


സര്‍വം ച ഖമയ കൃത്വാ ന കിഞ്ചിദപി ചിന്തയ 


21. ബാഹ്യ ചിന്താ ന കര്‍ത്തവ്യാഃ തഥൈവാന്തര 


ചിന്തികാ സര്‍വചിന്താം പരിത്യജ്യ 
ചിന്മാര്ര പരമോ ഭവ 


വിലീന വായു ചിത്തന്‍ ആന്തരലക്ഷ്യത്തോടു കൂടിയവ 
നെങ്കില്‍ യോഗിയാണ്‌. നിശ്വസമായ കണ്‍മണിയാല്‍ താഴെ 
നോക്കിയാലും ഒന്നും കാണാതിരിക്കുന്നതാണ്‌ ഖേചരീ മുദ്ര. 
കേവല ലക്ഷ്യമാര്രവും മംഗളകരവുമാകയാല്‍ ഇതിനെ 
വൈഷ്ണവി മുദ്രയെന്ന്‌ പറയുന്നു.യ അതില്‍ ശൂന്യാശൂന്യ 
രഹിതമായ തത്വം പരമപദരൂപത്തില്‍ പ്രകാശിക്കുന്നു. ബേ 
ശാണ്ഡില്യ, അര്‍ദ്ധോന്മീലിത ന്റേതനും സ്ഥിരചിത്തനും 
നാസാഗ്ര സ്ഥിത ദൃഷ്ടിയുമായ യോഗി നിശ്ച ഭാവ പ്രാപ്തി 
യോടെ സൂര്യ ചന്ദ്ര നാഡികളെയും വശത്താക്കുന്നു. ഈ 
ഘട്ടത്തില്‍ പരമതത്വത്തിന്റെ പ്രതിഭാസം അവനുണ്ടാകുന്നു. 
കണ്‍മണിയെ ജ്യോതിസ്സുമായി സംയോജഡിപ്പിച്ച്‌ രണ്ടു 


പുരികങ്ങളെയും അല്പം ഉയര്‍ത്തണം. ഇത്‌ പൂര്‍വാഭ്യാസ്‌ 
മാര്‍ഗ്ഗമാണ്‌ ഇതിന്റെ ഫലമായി ഉന്മനാവസ്ഥ സംജാതമാ 
കുന്നു. അതുകൊണ്ട്‌ ഖേചരീമുദ്ര അഭ്യസിക്കേണ്ടതുണ്ട്‌. 
അത്‌ ഉന്മനീ ദശ ലഭിക്കാന്‍ ഇട കൊടുക്കുന്നു. അതേത്തു 
ടര്‍ന്ന്‌ യോഗനിദ്ര കൈവരുന്നു. യോഗനിദ്ര ലഭിച്ച യോഗിക്ക്‌ 
കാലനില്ല. ശാണ്ഡില്യ, മനസ്സ്‌ ശക്തി മധ്യത്തില്‍ സ്ഥാപിച്ച്‌ 
മനസ്സിനാല്‍ മനസ്സിനെ കണ്ട്‌ സുഖമായി വസിക്കുക. 
ആകാശമധ്യത്തില്‍ ആത്മാവിനെ സ്ഥാപിച്ച്‌ ആത്മാവിന്റെ 
മദ്യത്തില്‍ ആകാശത്തെ സ്ഥാപിക്കുക. സര്‍വവും ആകാശമ 
യമാക്കി ഒന്നും തന്നെയില്ലെന്ന്‌ ചിന്തിക്കണം. ബാഹൃചിന്ത 
യോ ആന്തരിക ചിന്തയോ പാടില്ല. ഇങ്ങനെ സര്‍വചിന്തയും 
വെടിഞ്ഞു ബാവചൈതന്യവരനാകണം. 


22. കര്‍പ്പൂര മനലേ യദ്വത്‌ സൈന്ധവം 
സലിലേ യഥാ 


തഥാ ച ലീയമാനം സന്‍ മസ്തത്വേ വിലീയതേ 


23. ജ്ഞേയം സര്‍വ പ്രതീതം ച തജ്ജ്ഞാനം മന 


ഉച്യതേ ജ്ഞാനം ജേഞയം സമം നഷ്ടം നാന്യ 
പന്ഥാദ്വിതീയകഃ 


24. ജേഞയ വസ്തു പരിത്യാഗത്‌ വിലയം യാതി 


മാനസമാനസേ വിലയം യാതേ 
കൈവല്യമവശിഷ്യതേ 


25. ഭ്വന്രകമന ചിത്തനാശസ്യ യോഗോ ജ്ഞാനം 


മുനീശ്വര യോഗസ്തദ്‌ വൃത്തി രോധോ 
ഹി ജ്ഞാനം 


സമൃ ഗവേക്ഷണം 


26. തസ്മിന്‍ നിരോധിതേ നുന മുപശാന്തം 
മനോ ഭവേത്‌ 


മനഃ സ്പന്ദാപശാന്ത്യായം സംസാര 
പ്രവിലീയതേ 


അഗ്നിയില്‍ കര്‍പ്പൂരവും വെള്ളത്തില്‍ ഉപ്പും ലയിക്കുന്നതു 
പോലെ തന്നെ ലയിക്കുന്ന യോഗിയുടെ മനസ്സ്‌ തത്വത്തില്‍ 
വിലയം പ്രാപിക്കുന്നു. അറിയേണ്ടതെല്ലാം അറിയണം., 
അതിനുള്ള ജ്ഞാനമാണ്‌ മനസ്സ്‌ ആര്‍ജ്ജിക്കേണ്ടത്‌. ജ്ഞാന 
വും ജേഞയവുമെല്ലാം നഷ്ടമാകാനിടയാകരുത്‌ ജേഞയ 
വസ്തുവിനെ പരിതൃജിക്കുമ്പോള്‍ മനസ്സ്‌ വിലയം പ്രാപി 
ക്കുന്നു. ചിത്തനാശത്തിന്‌ രണ്ടു മാര്‍ഗ്ഗങ്ങളാണുള്ളത്‌. 
യോഗവും ജ്ഞാനവും. യോഗം എന്നു പറയുന്നത്‌ ചിത്ത 
വൃത്തികളുടെ നിരോധമാണ്‌. ജ്ഞാനമെന്നു പറയുന്നത്‌ 
വസ്തുവിന്റെ തത്വത്തെ യഥാര്‍ത്ഥ രൂപത്തില്‍ കാണുക 
യെന്നതാണ്‌. മനസ്സിനെ നിയന്ത്രിച്ചാല്‍ ഈ സംസാരവും 
വിലയം പ്രാപിക്കും. അതായത്‌ സാംസാരികമായ വ്യാമോഹ 
വും അതു നിമിത്തം ഉണ്ടാകാവുന്ന ക്ലേശങ്ങളും നശിക്കും. 


27. സൂര്യലോകഃ പരിസ്പന്ദ ശാന്തത വ്യവഹൃതിര്‍ 


യഥാ ശാസ്ത്ര സജ്ജന സമ്പര്‍ക്ക 
വൈരാഗ്യാഭ്യാ സയോഗതഃ 


P 


28. അനാഖ്യായാം കൃതാസ്ഥായാം പൂര്‍വം സംസാര 


വൃത്തിഷ്ഠ യഥാദിവാഞ്ചരിത ധ്യാനാച്ചിര 
മേക ത യോഹിതാത്‌ 


29. ഏക തത്വ ദൃഡ്മാഭ്യാസാത്‌ പ്രാണ 
സ്പന്ദോ നിരുധ്യതേ 


പൂരകാദ്യനിലായാമാത്‌ ദ്യഡ്ദാഭ്യാസാ ദഖേദജാത്‌ 


30. ഏകാന്തധ്യാനയോഗാച്ച മനസ്പന്ദോ 
നിരുദ്ധ്യതേ ഓം 
കാരോച്ചാരണ പ്രാന്ത ശബ്ദ തത്വാനു 


ഭാവനാത്‌ സുഷുപ്തേ സംവിദാ ജ്ഞാതേ 
പ്രാണസ്പദന്ദോ നിരുദ്ധ്യതേ 


31. താലുമൂലഗതാം യത്നാത്‌ 
ജിഹ്വയക്മ്യ ഘണ്ടികാം 


ഈര്‍ധ്വര്രന്ധഗതേ പ്രാണേ പ്രാണ 
സ്പന്ദോ നിരുദ്ധ്യതേ 


സൂര്യന്റെ പ്രവര്‍ത്തന വിധാനം ശാന്തമാകുമ്പോള്‍ ജഗ 
ത്തിന്റെ കര്‍മ്മ പരിപാടികലും ശാന്തമാകുന്നതുപോലെ 
ശാസ്ത്രങ്ങളുടെയും സജ്ജനങ്ങളുടെയും സമ്പര്‍ക്കം കൊണ്ട്‌ 
വൈരാഗ്യാഭ്യാസ യോഗം ഉണ്ടാകയാല്‍ പ്രപഞ്ചവും ശാന്തമാ 
യിത്തീരുന്നു. ആദ്യം സാസംകാരിക കാര്യങ്ങളില്‍ വിരക്തി 
യുണ്ടാകണം. പിന്നെ ഏറെക്കാലം ധ്യാനവും ദ്ൃഡ്ദാഭ്യാ 
സവും ഉണ്ടായാല്‍ പ്രപഞ്ചവും ശാന്തമായിരിത്തീരുന്നു. 
ആദ്യം സാംസാരിക കാര്യങ്ങളില്‍ വിരക്തിയുണ്ടാകണം. 
പിന്നെ ഏറെക്കാലം ധ്യാനവും ദൃഡ്മാഭ്യാസവും ഉണ്ടായാല്‍ 
പ്രാണവായുവിനെ നിയന്ത്രിക്കാന്‍ സാധിക്കുന്നു. ഓം 
കാരോച്ചാരണത്തിനുശേഷം ശബ്ദ തത്വാനുഭൂതി ഉണ്ടാകു 
ന്നതിനാൽ ജ്ഞാനത്താല്‍ സുഷുപ്തിയുടെ രൂപം മന 
സ്സിലാക്കാം. അപ്പോള്‍ പ്രാണനെ ജയിക്കാന്‍ കഴിയുന്നു. 
താലൂമൂലത്തില്‍ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയെ സാവധാനം 
നാക്കുകൊണ്ട്‌ അമര്‍ത്തുമ്പോള്‍ പ്രാണവായു മുകളിലെ 
ഛിഗ്രത്തില്‍ പ്രവേശിക്കുന്നു. അതോടെ പ്രാണന്റെ ഗതി 
നിരോധിക്കപ്പെടുന്നു. 


32. പ്രാണേ ഗലിത സംലിത്ത താലൂര്‍ധ്വം 
ദ്വാദശാന്തഗേ 
അഭ്യാസാദൂര്‍ധ്വകന്ധ്രേണ 
്രാണസ്പന്ദോനിരുധ്യതേ 
33. ദ്വാദശാംഗുല പര്യന്തേ നാസാഗ്രേ വിമലോംബരേ 
സംവിത്‌ ദൃശി പ്രശാമന്ത്യാം പ്രാണസ്പന്ദോ 
നിരുധ്യതേ 
34. ശ്രൂുമധ്യാതരകാലോക ശാന്താവന്ത 
മുപാഗതേ ചേത 


നൈകതനേ ബദ്ധ്യേ പ്രാണ സ്പന്ദോ 
നിരുധ്യതേ 


35. 


36. 


പ്രാണന്‍ ഗളിത ചേഷ്ടയോടു കൂടിയതാകുന്നു. അപ്പോള്‍ 
അഭ്യാസം കൊണ്ട്‌ മുകളിലത്തെ ദ്വാരത്തിലൂടെ പ്രാണഗതി 
നിരുദ്ധമാകുന്നു. നാസാഗ്രത്തില്‍ പതിനൊന്നംഗുലം ദൂരെ 
നിര്‍മ്മലാകാശത്തില്‍ ശാന്തമായി നിരോധിക്കപ്പെടുന്നു. 
പുരികങ്ങളുടെ മധ്യേ താരക ബ്രഹ്മം ദര്‍ശിക്കാന്‍ കഴിഞ്ഞാല്‍ 
ശാന്തി ലഭിക്കും അതോടെ ലിക വ്യാപാരങ്ങളവസാനി 
ക്കുന്നു. മാനസിക സങ്കല്പരം തടയപ്പെടുന്നു. പ്രാണഗതി 
നിരോധിക്കപ്പെടുന്നു. ജഞാനജേഞയങ്ങള്‍ മംഗളമായി 
ഓങ്കാരരൂപത്തില്‍ വിസലയിക്കുന്നു. അപ്പോള്‍ അല്പവും 
വികല്പമില്ല. കൂടാതെ ആ സമയം പ്രാണഗതി നിരോധിക്ക 
പ്പെടുകയും ചെയ്യുന്നു. മുനേ, ഏറെക്കാലം ഹൃദയത്തില്‍ 
ഏകാന്താകാശാനുഭവം ഉണ്ടാകുമ്പള്‍ മനസ്സ്‌ ധ്യാനോന്മുഖ 
നാകുന്നു. അതോടെ പ്രാണഗതി നിരുദ്ധമാകുന്നു. 


37. 


കവാട മുത്ഘാട്യമോക്ഷദ്വാരം വിഭേദയേത്‌ യേന മാര്‍ഗ്ഗേണ 
ഗന്തവും തദ്വാരം മുഖേനാച്ഛാദ്യ പ്രസുപ്താ കുണ്ഡലിനീ 
കുടിലാകാരം സര്‍പ്പവദ്വേഷ്ടിതാ ഭവതി സാ ശക്തിര്‍യേന 
ചാലിതാ സ്യാത്‌ സ തു മുക്തോ ഭവതി സാ കുണ്ഡലിനീ 
കണ്ഠഠോര്‍ധ്വ ബാഗേ സുപപ്താ ചേത്‌ യോഗിനാം മുക്തയേ 
ഭവതി ബന്ധ നായാധോ മുഡ്ദാനാം ഇഡാദി മാര്‍ഗ്ഗദ്വയം 
വിഹായ സുഷുമ്നാമാര്‍ഗ്ഗേണ ആഗച്ഛേതച്‌ തദിപിഷ്ണോ 
പരമം പദം 


38. 


39. 


40. 


41. 


അണ്ണാക്കിനു മുകളില്‍ പന്ത്രണ്ടംഗുലം ദുരെ പോകുന്ന 


സ്പന്ദോ നിരുദ്യതേ ആകുഞ്ഞനേന കുണ്‍്ഡലിന്യാഃ 


K 


ഓമിത്യേവ യദൂദ്‌ ഭൂതം ജ്ഞാനം ജേഞേയാത്മക൦ 
ശിവം അസംസപൃഷ്ട വികല്പാംശം 

പ്രാണ സ്പന്ദോ നിരുദ്ധ്യതേ 
ചിരകാലം ഹൃദേകാന്ത വ്യോമസംവേദനാന്മുനേ 


ആവാസന മനോധ്യാനാത്‌ പ്രാണസ്പന്ദോ 
നിരുദ്യതേ 


ഏഭിഃ ്രമൈസ്തഥാന്യൈശ്വ നാനാസങ്കല്പ 


കല്പിതൈഃ നാനാദേശിക വ്രക്തസ്ഥൈ പ്രാണ 


മരുദഭ്യസനം സര്‍വം മനോയുക്തം സമഭ്യസേത്‌ 
ഇതരത്ര ന കര്‍ത്തവ്യാ മനോവൃത്തിര്‍ 

മനീഷിണാം 
ദിവാ ന പൂജയേദ്‌ വിഷ്ണും രാധ്ര നൈവ 

്രപൂജയേത്‌ 
സതതം പൂജയേദ്‌ വിഷ്ണു ദിവാരാത്രം 

ന പൂജയേത്‌ 
സുഷിരോജ്ഞാനജനകാ പഞ്ചസ്രോതഃ 
സമമ്പിതതിഷ്ഠതേ ഖേചരീമുദ്രാ ത്വം ഹി 


ശാണ്ഡില്യ താം ഭജ 


സവ്യ ദക്ഷിണനാഡീസ്ഥോ മധ്യേ 
ചരതീ മാരുതഃ 


തിഷ്ഠതഃ ഖേചരീമുദ്ര തസ്മിന്‍ സ്ഥാനേ 
ന സംശയഃ 


fh 


ഈ ക്രമങ്ങളില്‍ പലഗുരുക്കന്മാരുടെയും ഉപദേശമനു 
സരിച്ച്‌ വിവിധ സങ്കല്പങ്ങളുടെ കല്പനയാല്‍ പ്രാണഗതി 
നിരോധിക്കാം. കുണ്ഡലിനി സങ്കോചിപ്പിച്ച്‌ മോക്ഷദ്വാരം 
ഉന്മുക്തമാക്കണം. മാര്‍ഗ്ഗ കവാടം മുഖം കൊണ്ടു മൂടി കുണ്ഡ 
ലിനി ഉറങ്ങുന്നു. കുണ്ഡലിനീ ശക്തി ചലിപ്പിക്കുന്നവന്‍ 
മുക്തനാകും. അത്‌ കണ്ഠത്തിനുമുകളില്‍ ഉറങ്ങുന്നു 
എങ്കില്‍ യോഗികള്‍ക്ക്‌ മുക്തി പ്രദമാണ്‌. താഴെയാണുറ 
ങ്ങുന്നതെങ്കില്‍ അജ്ഞാനികള്‍ക്ക്‌ ബന്ധത്തിന്‌ കാരണമാ 
രും. ഇഡ മുതലായ രണ്ടു മാര്‍ഗ്ഗങ്ങളും വിട്ടു. സുഷുമ്നാ 
മാര്‍ഗ്ഗത്തിലൂടെ വരണം. കാരണം അത്‌ വിഷ്ണുവിന്റെ പരമ 
പദമാണ്‌. വായുവിന്റെ അഭ്യാസം പൂര്‍ണ്ണ മനസ്സോടയാകണം. 
മനോവൃത്തി മറ്റു വശത്താകരുത്‌. വിഷ്ണു പൂജ ഇന്ന 
ഘട്ടത്തില്‍ വേണമെന്നൊന്നുമില്ല. എപ്പോഴും പൂജിച്ചു 
കൊണ്ടിരിക്കണം. കേവലം പകലോ രാത്രിയോ പൂജിച്ചാല്‍ 
മാത്രാം പോരാ. ശാണ്ഡില്യ, പഞ്ച പ്രവാഹാത്മകമായ ജ്ഞാ 
നകരമാണ്‌. അവിടെ ഖേചരീമുദ്ര ലഭിക്കുമെന്നതില്‍ സന്ദേ 
ഹമില്ല. 


42. ഇഡാ പിംഗളയോര്‍ മധ്യേ 
ശൂന്യം ചൈലവാനിലം 
ഗ്രസേത്‌ തിഷ്ഠന്തീ ഖേചരീ മുദ്രാ തത്ര 
സത്യം പ്രതിഷ്ഠിതാ 
43. സോമസൂര്യ ദ്വയോര്‍മധ്യേ നിരാലംബതലേ പുനഃ 
സംസ്ഥാതാ വ്യോമ ചക്രേ സാ മുദ്രാ 
നാമ്നാ ചഖേചരി 
44. ഛേദന ചാലനദാഹൈ ഫലാംപരാം ജിഹ്വാം 


കൃത്വാ ദൃഷ്ടിംഭുമധ്യേ സ്ഥാപ്യ കപാല 
. രൂ ര്‍ ലി 
കുഹരേ ജിഹ്വാ 


വിപരീ തഗാ യദാ ഭവതി തദാ ഖേചരീ 
മുദ്രാ ജായതേ 


ജിഹ്വാ ച ചിത്തം ച ഖേ ചരതി 
തേനോര്‍ധ്വ ജിഹ്വ 


പുമാ നൃതോ ഭവതി വാമപാദമൂലേന യോനിര 

സംപീഡ്യ ദക്ഷിണപാദം പ്ര സാര്യ തം കരാഭ്യാം 
ധൃത്വാ നാ സാഭ്യാം വായുമാപൂര്യ കണ്ഠ ബന്ധാ 
സമാരോപ്യ ഈര്‍ധ്വതോ വായും ധാരയേത്‌ തേന 


സര്‍വ ക്ലേശ ഹാനി തതഃ പിയൂഷമിവ 
വിഷം ജീര്യതേ 
ക്ഷയ ഗുല്മ ഗുദാവര്‍ത്ത ജീര്‍ണ്ണ ത്വ 
ഗാദി ദോഷാ 
നശ്യന്തി ഏഷ്രപാണ ജയോപായഃ 
സര്‍വമൃത്യുപ 
ഘാതകഃ വാമപാദാപാഷ്ണി യോനിസ്ഥാനേ 
നിയോജ്യ 
ദക്ഷിണ ചരണം വാമോ രൂപരി 
സംസ്ഥാപ്യ വായു 


മാപൂര്യ ഹൃദയേ പുണ്ഡകം നിധായ യോനിമാ 
കുണ്ഡ്യ മനോ മധ്യേ യഥാശക്തി ധാരയിത്വാ 


സ്വാത്മാനം ഭാവയേത്‌ തേനാപരോക്ഷസിദ്ധിഃ 


ഇഡാംപിംഗളകളുടെ മധ്യത്തിലുള്ള ശൂന്യഭാഗം വായു 
വിനെ ഗ്രസിക്കുന്നു. അവിടെ ഖേചരീ മുദ്ര സ്ഥിതി ചെയ്യു 
ന്നു. സത്യവും അവിടെ തന്നെ കുടികുള്ളുന്നു. സൂര്യച 
ന്ദന്‍മാര്‍ രണ്ടുപേരെയും മധ്യഭാഗം നിരാലംബമായ ധരാത 
ലമാണ്‌. അവിടെ ആകാശ മണ്ഡലത്തില്‍ ഖേചരീമുദ്ര വസി 
ക്കുന്നു. ഛേദനം, ചാലനം, മോഹനം എന്നിവ മുഖേന 
ജിഹ്വയെ ശരിക്ക്‌ മുനയുള്ളതാക്കി പുരികങ്ങള്‍ക്കു മധ്യേ 
ദൃഷ്ടിയുറപ്പിച്ച്‌ കപാലഛിദ്രത്തില്‍ നാക്ക്‌ വിപരീത ഗതി 
യില്‍ പോകുമ്പോള്‍ ഖേചരീമുദ്ര ഉണ്ടാകുന്നു. നാക്കും ചിത്ത 
വും കപാല ഛിദ്രമാകുന്ന ആകാശത്തില്‍ സഞ്ചരിക്കുമോ 
മുകളിലോട്ടു രോയ ജിഹ്വയോടു കൂടിയ ആ പുരുഷന്‍ അമര 
നാകുന്നു. ഇടതു കാലിന്റെ മൂലത്തില്‍ മുലരന്ധ്രമമര്‍ത്തി 
വലതു കാല്‍ നീട്ടി അത്‌ രണ്ടു കൈകൊണ്ടും പിടിച്ച്‌ രണ്ടു 
മൂക്കില്‍ കൂടിയും വായു നിറച്ച്‌ കണ്ഠബന്ധത്തിനു മുകളില്‍ 
കേറ്റി മുകളിലോട്ടു പൊങ്ങിയ വായു തടയണം അങ്ങനെ 
ചെയ്താല്‍ സകല ക്ലേശങ്ങളും നശിക്കും. അതോടെ വിഷം 
പോലും അമൃതം പോലെ ദഹിക്കുന്നു. ഗുല്മം ഉദാവത്തിം 
പഴകിയ ജയിയായ ഈ ഉപായം സകല മരണത്തെയും 
തടയുന്നതാണ്‌. ഇടതു കാലിന്റെ ഉപ്പൂറ്റിയെ ഗുദ സ്ഥാനത്തു 
ചേര്‍ത്ത്‌ വലതു കാലില്‍ വെച്ച്‌ വായുനിറച്ച്‌ മനോ മധ്യ 
ത്തില്‍ യഥാശക്തി ധരിച്ച്‌ തന്റെ ആത്മാവിനെ ധ്യാനിക്കണം. 
അങ്ങനെ ചെയ്താല്‍ അപരോക്ഷ സിദ്ധി കൈവരുന്നതാണ്‌. 


46. ബാഹ്യാത്‌ പ്രാണം സമാകൃഷ്യ പൂരയി ത്വോദരേ 


സ്ഥിതം നാഭി മധ്യേ ച നാസാഗ്രേ പാദാം ഗുഷ്ഠറേ 


ച യത്നതഃ ധാരയേന്മനസാ സന്ധ്യാ 
കാലേഷു വാ 


സദാ സര്‍വരോഗ വിനിര്‍മുക്തോ 
ഭവേദ്യോഗീ ഗത 


ക്ലമ നാസാഗ്രേ വായു വിജയ ഭവതി 
നാഭി മധ്യസര്‍വ 


രോഗ വിനാശഃ പാദാംഗുഷ്ഠ ധാ രണാത്‌ ശരീരല 
ഘുതാ ഭവതി രസനാദ്‌ വായുമാകൃഷ്യയഃ 
പിബേത്‌ 


സതതം നരഃ ശ്രമദാഹ തു ന 
സ്യാതാം നശ്യന്തി 


വ്യാധയസ്തഥാ 


പുറത്തുള്ള വായു ആകര്‍ഷിച്ച്‌ വയറ്റില്‍ നിറയ്ക്കണം. 
അവിടെ നിന്ന്‌ അതിനനെ നാഭീ മധ്യത്തിലും നാസാഗ്ര 
ത്തിലും കാലിയെ പെരു വിരലിലും മനസ്സു മുഖേന ഹൃദയ 
പൂര്‍വം ധരിക്കണം. ഇങ്ങനെ എല്ലാ സന്ധ്യയിലും ചെയ്യുന്ന 
യോഗി സര്‍വരോഗവിമുക്തനും ക്ഷീണമില്ലാത്തവനുമാ 
കുന്നു. നാസാഗ്രത്തില്‍ ദൃഷ്ടിയുറപ്പിച്ചാല്‍ എല്ലാ രോഗങ്ങളും 


I 


നശിക്കും. പാദാംഗുഷ്ഠത്തില്‍ ധരിച്ചാല്‍ ശരീരലാഘവം, 
നാക്കില്‍ കൂടിവായുവിനെ ആകര്‍ഷിച്ച്‌ നിരന്തരം ഉള്ളിലാ 
ക്കുന്നവന്‍ ക്ഷീണമോ ദാഹമോ ഉണ്ടാകുകയില്ല. അത്‌ രോഗ 


ശമനവുമാണ്‌. 


47. സന്ധ്യയോര്‍ ബ്രാഹ്മണഃ കാലേ 
വായുമാകൃഷ്യയഃ 
പിബേത്‌ ത്രിമാസാത്തസ്യ കല്യാണീ ജായതേ 
വാക്‌ സരസ്വതീ 


48. ഏവം ഷണ്‍മാസാഭ്യാസാത്‌ സര്‍വ രോഗ 
നിവൃത്തിഃ ജിഹ്വയാ വായു മാനീയ ജിഹ്വാ മൂലേ 


നിരോധയേത്‌ യഃ പിബേദമൃതം വിദ്വാന്‍ 
സകലം ഭദ്രമശ്നുതേ 


49. ആത്മന്യാത്മാനമിഡയാ ധാരയിത്വാ ്രുവോന്തരേ 


ബിഭേക്യഃ ത്രിദശാഹാരം വ്യാധിസ്ഥോപി 
വിമുച്യതേ 


50. നാഡീഭ്യാം വായുമാരോപ്യ നാഭ തുന്ദസ്യ 


പാര്‍ശ്വയോഃ ഘടീകൈകാം വപേദ്യസ്തു 
വ്യാധിഭിഃ സ വിമുച്യതേ 


51. മാസമേകം ത്രിസന്ധ്യം തു ജിഹ്വയാരോപ്യ 


മാരുതംവിദേഭ്യ ത്രിദശാഹാരം 
ധാരയേത്തുന്ദ മധ്യമേ 


52. ജ്വരാ സര്‍വേ വിനശ്യന്തി വിഷാണി വിവിധാനി 
ച മുഹൂര്‍ത്തമപി യോ നിത്യം നാസാഗ്രേ മനസാ 


സഹ സര്‍വം തരതി പാപ്മാനം തസ്യ ജന്മശതാ 
കര്‍ജ്ജിതം 


രണ്ടു സന്ധ്യകളിലും വായുവിനെ ആകര്‍ഷിച്ച്‌ അത്‌ 
പാനം ചെയ്യുന്ന ്രാഹ്മണന്റെ വാണി മൂന്നുമാസങ്ങക്കുള്ളില്‍ 
തന്നെ മംഗളമയിയായ സരസ്വതിയായിത്തീരുന്നു. ഇങ്ങനെ 
ആറു മാസത്തെ അഭ്യസനത്താല്‍ സര്‍വരോഗവും ശമി 
ക്കുന്നു. നാക്കു കൊണ്ട്‌ വായു സ്വീകരിച്ച്‌ അതിനെ 
ജിഗ്വാമൂലത്തില്‍ നിരധിക്കുന്ന പണ്ഡിതന്‍ അമൃതപാനം 
ചെയ്യുന്നു. അവന്‍ സര്‍വമംഗള സിദ്ധി. ഇഡാനാഡിയാല്‍ 
രണ്ടു പുരികങ്ങളുടെയും മധ്യേ ആത്മാവില്‍ ആത്മാവിനെ 
ധാരണം ചെയ്താല്‍ അവന്‍ ദേവന്മാരുടെ ആഹാരത്തെ 
ഭേദിക്കുന്നു. രോഗമുക്തനാകുന്നു. രണ്ടു നാഡിയില്‍ കൂടി 
യും വായുവിനെ നാഭിയില്‍ ആകര്‍ഷിച്ച്‌ വയറിന്റെ ഇരു 
പാര്‍ശ്വങ്ങളിലും ചലിപ്പിക്കുന്നവന്‍ രോഗമുക്തമാകുന്നു. ഒരു 
മാസം മധ്യഭാഗത്ത്‌ നിരോധിക്കുന്നവനും അമൃതപാനം 
ലഭിക്കുന്നു. അവന്റെ ജ്വരബാധ പാടേ അകലുന്നു. വിഷവും 
നശിക്കും. ഒരു മുഹൂര്‍ത്ത സമയമെങ്കിലും ഹൃദയപൂര്‍വം 
വായുവിനെ നാസാഗ്രത്തില്‍ നിത്യവും ധരിക്കുന്ന മനുഷ്യ 
ന്റെ നൂറു ജന്മം കൊണ്ടു കുന്നുകൂടിയ പാപവും പരിപൂര്‍ണ്ണ 


തയും അകലുന്നു. 


52. താരസംയമാത്‌ സകല വിഷയജ്ഞാനം Sn 
നാസാഗ്രേ ചിത്തസംയമാദി ന്ദ ലോകജ്ഞാനം 
തദധശ്ചിത്ത സംയമാദഗ്നി ലോക ജ്ഞാനം 
ചക്ഷുഷീചിത്ത സംയമാത്‌ യമലോകജ്ഞാനം 
ശ്രോത്രേ ചിത്തസ്യ സംയമാത്‌ യമലോകജ്ഞാനം 
തത്പാര്‍ശ്വേ സംയമാത്‌ നിദൃതി ലോകജ്ഞാനം 
വാമകര്‍ണ്ണേ സംയമാത്‌ വായു ലോക ജ്ഞാനം 
കണ്ഠേ സംയമാത്‌ സോമലോകജ്ഞാനം മൂർധ്നി 
സംയമാത്‌ ്രഹ്മലോകജ്ഞാനം പാദാധോഭാഗേ 
സംയമാത്‌ അത ല ലോകജ്ഞാനം പാദേ സംയമാത്‌ 
വിതല ലോകജ്ഞാനം ജം ഘേ സംയമാത്‌ സുതല 
ലോക ജ്ഞാനം ജാനാ സംയമാത്‌ മഹാതലലോ 
കജ്ഞാനം രന ചിത്ത സംയമാത്‌ രസാതല 
ലോകജ്ഞാനം കട ചിത്തസംയമാത്‌ തലാതല 
ലോക ജ്ഞാനം നാഭന ചിത്ത സംയമാത്‌ മഹര്‍ 
ലോകജ്ഞാനം ശ്രൂമധ്യേ ചിത്ത സംയമാചത്‌ തപോ 
ലാക ജ്ഞാനം മൂർധ്നി ചിത്ത സംയമാത്‌ അതീതാ 
നാഗത ജ്ഞാനം തത്തജ്ജന്തു ധ്വനന ചിത്ത 
സംയമാത്‌ സര്‍വജന്തു രുതജ്ഞാനം സംചിത 
കര്‍മ്മണി ചിത്ത സംയമാത്‌ അന്യാദൃശ രൂപം ബലേ 
ചിത്തസംയമാത്‌ ഹനുമദാദി ബലം സൂര്യേചിത്ത 
സംയമാത്‌ താരാ വ്യൂഹ ജ്ഞാനം (ധുവേതദ്‌ ഗതി 
ദര്‍ശനം സ്വാര്‍ത്ഥസംയമാത്‌ പുരുഷജ്ഞാനം 
നാഭിച്രക കായവ്യൂഹജ്ഞാനം കണ്ഠ രൂപേ ക്ഷുത്‌ 
പിപാസാന്നിവൃത്തി കൂര്‍മ്മ നാഡ്യാം സ്ഥൈര്യം 
താരേ സിദ്ധ ദര്‍ശനം കായാകോശ സംയമാദാകാശ 
ശമനം തത്തത്‌ സ്ഥാനേ സംയാമാത്‌ തത്തത്‌ 
സ്ഥാനേ തത്തദ്‌ സിദ്ധയോ ഭവന്തി. 


കണ്ണിലെ കൃഷ്ണമണിയോട്‌ ചിത്തം സംയോജിച്ചാല്‍ 
സര്‍വ വിഷയ ജ്ഞാനം സിദ്ധിക്കുന്നു. നാസാഗ്രത്തില്‍ 
ചിത്തത്തെ സംയോജിപ്പിച്ചാല്‍ ഇന്ദ്രലോക ജ്ഞാനം ലഭി 
ക്കുന്നു. അതിനു താഴെയായി അനില ലോകജ്ഞാനം, 
കണ്ണിലായാല്‍ സര്‍വ ലോകജ്ഞാനം ചെവിയില്‍ ചിത്തത്തെ 
സംയോജിപ്പിച്ചാല്‍ യമലോക ജ്ഞാനം ലഭിക്കുന്നു. അതിന്റെ 
പാര്‍ശ്വ ഭാഗത്തായാല്‍ രാക്ഷസലോക ജ്ഞാനം, മുതുകില്‍ 
ആയാല്‍ വരുണ ലോകജ്ഞാനം, വലത്തെ ചെവിയില്‍ 
ആയാല്‍ വായു ലോകജ്ഞാനം, കണ്ഠത്തില്‍ ചന്ദ്രലോ 
കജ്ഞാനം, ശിരസ്സിലെങ്കില്‍ ്രഹ്മലോകജ്ഞാനം, ഉള്ളം 
കാലിന്റെ ഭാഗത്തെങ്കില്‍ അതല ലോകജ്ഞാനം, കാലിലെ 
ങ്കില്‍ വിതല ലോകജ്ഞാനം, കാലിന്റെ സന്ധിയില്‍ നിതല 
ലോകജ്ഞാനം കാലിന്റെ മുട്ടില്‍ സുതല ലോകജ്ഞാനം, 
തുടയില്‍ മഹാതല ലോകജ്ഞാനം, അരയില്‍ സംയമിച്ച 
പ്പോള്‍ തലാതലലോകജ്ഞാനം, നാഭിയിലെങ്കില്‍ ഭൂലോക 
ജ്ഞാനം, വയറ്റില്‍ ബുവര്‍ ലോകജ്ഞാനം, ഹൃദയമെങ്കില്‍ 
സ്വര്‍ഗ്ഗലോകജ്ഞാനം, ഹൃദയോപരിയായാല്‍ മഹര്‍ലോക 
ജ്ഞാനം, കണ്ഠത്തില്‍ ജനലോക ജ്ഞാനം, പുരിക മധ്യ 
ത്തിലെങ്കില്‍ തപലോകജ്ഞാനം, ശിരസ്സില്‍ സത്യലോക 
ജ്ഞാനം, ധര്‍മ്മാധര്‍മ്മലകങ്ങളില്‍ സംയമം ചെയ്താല്‍ 


P 


ഭൂതഭവിഷ്യ ജ്ഞാനം, വിഭിന്ന പ്രാണികളുടെ ശബ്ദത്തി 
ലെങ്കില്‍ അവയുടെ ശബ്ദജ്ഞാനം സഞ്ചിത കർമ്മത്തിലെ 
ങ്കില്‍ പൂര്‍വ്വജന്മജ്ഞാനം, പരചിത്തത്തിലെങ്കില്‍ പരചിത്ത 
ജ്ഞാനം, ശരീരരുപത്തിലായാല്‍ മറ്റുള്ളവരുടെ പോലെ രൂപ 
സിദ്ധിസ ബലത്തില്‍ സംയമം ചെയ്താല്‍ ഹനുമാനും 
മറ്റുള്ള ബലം കിട്ടും. സൂര്യനില്‍ സംയമം ചെയ്താല്‍ ഭുവന 
ജ്ഞാനം, ചന്ദ്രനിലെങ്കില്‍ നക്ഷത്ര മണ്ഡല ജ്ഞാനം 
ധ്രുവനിലെങ്കില്‍ അതിന്റെ ഗതിയുടെ ദര്‍ശനം, സ്വാര്‍ത്ഥത്തി 
ലെങ്കില്‍ അതിന്റെ ഗതിയുടെ ദര്‍ശനം, സ്വാര്‍ത്തത്തിലെങ്കില്‍ 
പുരുഷ ജ്ഞാനം, കണ്ഠരൂപത്തിലെങ്കില്‍ വിശപ്പും, ദാഹവും 
ഇല്ലാതാക്കാന്‍, കൂര്‍മ്മ നാഡിയിലെങ്കില്‍ ശരീരവ്യൂഹ 
ജ്ഞാനം, കണ്ഠകൂപത്തിലെങ്കില്‍ വിശപ്പും, ദാഹവും 
ഇല്ലാതാക്കാന്‍, കൂര്‍മ്മ നാഡിയിലെങ്കില്‍ സ്രൈര്യലാഭം, 
നക്ഷ്ത്രങ്ങളിലെങ്കില്‍ സിദ്ധദര്‍ശനം, ശരീരാകാശത്തിലെങ്കില്‍ 
ആകാശഗമനം കൈവരുന്നു. ഇങ്ങനെ വിഭിന്ന സ്ഥാനങ്ങ 
ളില്‍ സംയമനം ചെയ്താല്‍ അവര്‍ സിദ്ധി പ്രാപിക്കുന്നു. 


അഥ പ്രത്യാഹാരഃ സ പഞ്ചവിധഃ 
ചരതാമിന്ദ്രിയാണാം ബലാ ദാഹരണം പ്രത്യാഹാര 
യദൃത്‌ പശൃതി തത്‌ സര്‍വമാത്മേതി പ്രത്യാഹാര 
യദ്യത്‌ പശൃതി തത്‌ സര്‍വമാത്മേതി പ്രത്യാഹാരഃ 
നിത്യവിഹിത കര്‍മ്മഫലത്യാഗഃ പ്രത്യാഹാരഃ സര്‍വ 
വിഷയ പരാങ്മുഖത്വം പ്രത്യാഹാരഃ അഷ്ടാദശ 
സുമര്‍മ്മ സ്ഥാനേഷു ക്രമാത്‌ ധാരണം പ്രത്യാഹാരഃ 
പാ ദാംഗുഷ്ഠ ഗുല്‍ഫ ജംഘാജാനുരുപായു 
മ്രേഡനാഭി ഹൃദയ കണ്ഠ കൂപ താലൂനാ സാക്ഷി 
ര്രൂമധ്യ ലലാട മൂര്‍ധ്നാം സ്ഥാ നാനി തേഷു ക്രമാദാ 
രോഹാ വരോഹ ക്രമേണ പ്രത്യാഹരേത്‌ 


വിഷയേഷു 


അഥ ധാരണാ സാത്രിവിധാ ആത്മനി മനോധാ 
രണം ദഹരാ കാശേ ബാഹ്യാകാശധാരണം പൃഥ്വി 
വ്യപ്തേജോവായ്വാകാശേഷു പഞ്ച മൂര്‍ത്തി ധാരണം 
ചേതി അഥ ധ്യാനം തദ്വിവിധം സഗുണം നിര്‍ഗുണം 
ചേതി സ ഗുണം മൂര്‍ത്തി ധ്യാനം നിര്‍ഗുണമാത്മ 
യാഥാമ്യം അഥ സമാധിഃ ജീവാത്മ പരമാത്തമൈ 
ക്യാവസ്ഥാ ത്രിപുടീ രഹിതാ പരമാനന്ദ സ്വരൂപാ 
ശുദ്ധ ചൈതന്യാത്മികാ ഭവതി. 


ഇനി പ്രത്യാഹാരത്തെപ്പറ്റി പറയുന്നു. അത്‌ അഞ്ചു 
വിധമാണ്‌. വിഷയങ്ങളില്‍ പെട്ടുഴലുന്ന ഇന്ദ്രിയങ്ങളെ 
ബലാല്‍ പിന്‍വലിക്കുന്നതിനെ പ്രത്യാഹാരമെന്നു പറയുന്നു. 
എന്തു കേള്‍ക്കുന്നോ അതെല്ലാം ആത്മാവിലാണെന്ന്‌ 
മനസ്സിലാക്കുന്നതാണ്‌ പ്രത്യാഹാകം. നിത്യവും ചെയ്യുന്ന 
കര്‍മ്മങ്ങളുടെ ഫലത്തെ ത്യജിക്കുന്നതാണത്‌. അത്‌ സര്‍വ 
വിഷയ വിമുഖതയാണ്‌ പ്രത്യാഹാരം. പതിനെട്ട്‌ കര്‍മ്മസ്ഥല 
ങ്ങളില്‍ ക്രമേണ ധാരണം ചെയ്യുകയെന്നതാണ്‌ അതിന്റെ 
ധര്‍മ്മം. പാദാംഗുഷ്ഠം, ഗുല്‍ ഡഫം, ജംഘ, ജാനു, ഗുദം, 
ലിംഗം, നാഭി, ഹൃദയം, കണ്ഠകൂപ, താലൂ, മൂക്ക്‌, കണ്ണ്‌, 
ശ്രുമധ്യം, നെറ്റി, തല എന്നീ ഭാഗങ്ങളില്‍ ആരോഹാവരോ 
ഹണ ക്രമത്തില്‍ പ്രത്യാഹാരം ചെയ്യേണ്ടതുണ്ട്‌. 


ധാരണയെപ്പറ്റി പറയുകയാണെങ്കില്‍ അത്‌ മൂന്നു വിധ 
ത്തിലുണ്ട്‌. ആത്മാവില്‍ മനസ്സിനെ ധരിക്കുക ദഹരാകാശ 
ത്തില്‍ ബാഹ്യാകാശത്തെ ധരിക്കുക, പൃഥ്വി, ജലം, തേജസ്സ്‌, 
വായു, ആകാശം എന്നീ പഞ്ചമൂര്‍ത്തികളെ ധരിക്കുക. 


ധ്യാനത്തെ സംബന്ധിച്ചാണെങ്കില്‍ അത്‌ രണ്ടു വിധത്തി 
ലാണ്‌ സഗുണ ധ്യാനവും നിര്‍ഗുണ ധ്യാനമൂര്‍ത്തിയെ 
ധ്യാനിക്കുന്നത്‌ സഗുണധ്യാനം ആത്മ സ്വരൂപധ്യാനമാണ്‌ 
നിര്‍ഗുണ ധ്യാനം. സമാധിയെപ്പറ്റിയാണെങ്കില്‍ ജീവാത്മ 
പരമാത്മാക്കളുടെ ഏകീഭാവനുഭൂതിയാല്‍ ജ്ഞാതം ജേഞയം 
ജ്ഞാതാവ്‌ എന്നീ ത്രപുചി രഹിതമായ ശുദ്ധ ചൈതന്യ 
മയമായ അവസ്ഥയാണ്‌ യഥാര്‍ത്ഥത്തില്‍ സമാധി. 


രണ്ടാം അദ്ധ്യായം 


11 അഥ ശാണ്ഡില്യോ ഹ വൈ ്രഹ്മര്‍ഷിഃ 
ചതുര്‍ഷ്ഠ വേദേഷു ്രഹ്മവിദ്യാ മലഭമാനഃ കിം 
നാനേതൃഥര്‍വാണം ഭഗവന്തം ഉപസന്നഃ പ്രപച്ഛ 
അധീഹി ഭഗവന്‍, (്രബഹ്മ വിദ്യാം യേന ശ്രേയോ 
അപാപ്സ്യാമീതി സഹോ വാചാഥര്‍വാ, ശാണ്ഡില്യം, 
സത്യം വിജ്ഞാതംമനന്തം (രഹ്മ യസ്മിന്‍ ഇദം 
ഓതം ച പ്രോതം ച യസ്മിന്നിദം സം ച വിചൈതി 
സര്‍വം യസ്മിന്‍ വിജ്ഞാതേ സര്‍വ മിദം വിജ്ഞാതം 
ഭവതി തദവാണിപാദമചക്ഷുരശ്രോത ജിഹ്വാ 
മശരീരമഗ്രാഹ്ൃമ നിര്‍ദേശ്യം 


അനന്തരം ബ്രഹ്മര്‍ഷിയായ ശാണ്ഡില്യന്‍ നാലുവേദങ്ങ 
ളിലും ബ്രഹ്മവിദ്യ ലഭിക്കാന്‍ കഴിയാത്തതുകൊണ്ട്‌ ഭഗവാ 
നായ അഥര്‍വനെ ശരണം പ്രാപിച്ച്‌ പറഞ്ഞു. ഭഗവാനെ, 
എനിക്ക്‌ നന്മ കൈവരുത്തുവാന്‍ അങ്ങ്‌ ത്രഹ്മവിദ്യ പഠിപ്പി 
ച്ചു തരണം. അതു കേട്ട്‌ അഥര്‍വാ പറഞ്ഞു. ശാണ്ഡില്യ, 
സത്യം വിജ്ഞാനം അനന്തം എന്നിവയുടെ സ്വരൂപമാണ്‌ 
പര്രബഹ്മം. ഇവയെല്ലാം അതില്‍ ഓതപ്രേതമായിരിക്കുന്നു. 
ഉദയാസ്തമയങ്ങള്‍ ഉണ്ടാകുന്നതുപോലെ ഏതിനെ അറി 
ഞ്ഞാലാണോ സര്‍വമറിയുന്നത്‌ ആ പരബ്രഹ്മം കരചരണര 
ഹിതവും നേത്രരഹിതവും ശ്രോത രഹിതവും ജിഹയില്ലാ 
ത്തതും ശരീരവിഹീനവും അഗമ്യനും അവര്‍ണ്ണനീയവും 
ആകുന്നു. 


യതോ വാചോ നിര്‍വര്‍ത്തന്തേ അപ്രാപ്യ മനസാ 
സഹ യത്‌ ജ്ഞാനഗമ്യം പ്രജ്ഞാ 
ചയസ്മാത്‌ പ്രസ്ൃതാ പൂരണീ യദേകമദ്വിതീയം, 
ആകാശവത്‌ സര്‍വ ഗതം സുസൂക്ഷ്മം നിരഞ്ജനം 
നിഷ്കിരിയം സന്മാര്രം ചിദാനന്ദൈക രസം ശിവം 
(പശാന്തമൃതം തത്‌ പരം ച പ്രമ തത്വമസീ 
തജ്ജജ്ഞാനേന ഹി വിജാനീഹി യ ഏകോ ദേവ 
ആത്മശക്തി പ്രധാന സര്‍വജ്ഞഃ സര്‍വേശ്വരഃ സര്‍വ 
ആത്മശക്തി പ്രധാന സര്‍വജ്ഞഃ സര്‍വേശ്വരഃ 
സര്‍വഭൂതാന്തരാത്മ സര്‍വ ഭൂതാധിവാസാ 
സര്‍വഭൂതനിഗുഡോ ഭൂതയോനിര്‍ യോഗൈക ഗമയ 


2 


കേവലം 


യശ്ച വിശ്വം സൃജതി വിശ്വം ബിഭര്‍ത്തി വിശ്വം 
ഭുങ്കതേ സ ആത്മാ ആത്മനി തം തം ലോക വിജാ 
നീഹീ മാശോചീരാത്മ വിജ്ഞാനീ ശോകസ്യയാന്തം 
ഗമിഷൃതി 


ഏതൊന്നിനെപ്രാപിക്കാതെയാണോ വാക്കുകള്‍ മന 
സ്സോടു കൂടി മടങ്ങിപ്പോകുന്നത്‌ ഏതൊന്നാണോ ജ്ഞാന 
ഗമ്യമായിരിക്കുന്നത്‌, യാതൊന്നില്‍ നിന്നാണോ, പ്രാചീന 
പ്രജ്ഞയുടെ പ്രസാരം ഉണ്ടായിട്ടുള്ളത ഏതൊന്നാണോ 
ഏകവും അദ്വിതീയവുമായിരിക്കുന്നത്‌, നിഷ്ക്രിയനും 
സത്യസ്വരൂപനും ചിദാനന്ദൈകരസവാനും ആകാശത്തെ 
പ്പോലെ സര്‍വ വ്യാപിയും അത്യന്തം സൂക്ഷ്മവും നിരഞ്ജ 
നും മംഗളമയനും അതി ശാന്തവും അമൃതവും ആയിട്ടുള്ളത്‌ 
അതാണ്‌ പരബ്രഹ്മം അതു തന്നെയാണ്‌ നീ. നീ അതിനെ 
ജ്ഞാനം കൊണ്ടറിയുക. ആത്മാവിന്റെ ശക്തു രൂപത്തില്‍ 
മുഖ്യനായ ഏകദേവനും സര്‍വഭൂതാധിവാസനും സര്‍വഭൂത 
ങ്ങളിലും നിഗുഡഃമായി വസിക്കുന്നവനും ഭൂതങ്ങളുടെ 
ഉത്പത്തി സ്ഥാനവും യോഗൈകഗമ്യനും വിശ്വത്തിന്റെ 
സ്രഷ്ടാവും വിശ്വത്തിന്റെ സംരക്ഷകനും, വിശ്വത്തിന്റെ 
സംഹാരകനും ആ ആത്മാവുതന്നെയാണ്‌. എല്ലാ ലോക 
ങ്ങളും ആ ആത്മാവില്‍ വസിക്കുന്നുവെന്ന്‌ നീ മനസ്സിലാ 
ക്കുക. നീ ദുഃഖിക്കേണ്ടതില്ല. ആത്മാവിനെപ്പറ്റിയുള്ള 
വിശേഷജ്ഞാനം ലഭിക്കുന്ന പക്ഷം നിനക്ക്‌ ശോകത്തിന്റെ 
അവസാനം (ദുഃഖമില്ലാത്ത അവസ്ഥ) പ്രാപിക്കാന്‍ സാധി 
ക്കുന്നതാണ്‌. 


മുന്നാം അദ്ധ്യായം 


അഥൈനം ശാണ്ഡില്യഃ അഥര്‍വാണം 
പ്രപച്ഛയദേകമക്ഷരം നിഷ്‌ക്രിയം ശിവം സന്മാത്രം 
പരം ബ്രഹ്മ തസ്മാത്‌ കഥമിദം വിശ്വം ജായതേ കഥം 
സ്ഥീയതേ കഥം അസ്മിന്‍ ലീയതേ തത്‌ മേ 
സംശയംഛേര്‍ത്തുമര്‍ഹസി സഹോവാചാഥ ര്‍വാ, 
സത്യം ശാണ്ഡില്യ പരം ്രഹ്മ നിഷ്ക്രിയമക്ഷ 
രമിതി അഥസ അരൂപന്ധ്യ (ബഹ്മമ സ്രതീണി 
രൂപാണി ഭവന്തി സ കളം നിഷ്ക്കലം സകള 
നിഷ്കളം ഇതി യത്‌ സത്യം വിജ്ഞാനമാനന്ദം 
നിഷ്‌ക്രിയം നിരഞ്ജനം സര്‍വഗതം സുസൂക്ഷ്മം 
സര്‍വതോമുഖം അനിര്‍ദേശ്യം അമൃമസ്തി തദിദം 
നിഷകളം രൂപം അഥാസ്യ യാ സഹജാ സ്തി അവി 
ദ്യാമൂല പ്രകൃതിര്‍ മായാലോഹിത ശുക്ട കൃഷ്ണാ 
തയാ സഹായവാന്‍ ദേവഃ കൃഷ്ണ പിംഗളോ 
മഹേശ്വരഃ ഈഷ്ടേ തദദമസ്യ സകളിഷ്കളം രൂപം 


അനന്തരം ശാണ്ഡില്യന്‍ അഥര്‍വായോട്‌ ചോദിച്ചു. 


ഏകനും അക്ഷരനും ക്രിയാരഹിതനും മംഗളസ്വരൂപനും 


സന്മാത്രവും ആയ പരബ്രഹ്മത്തില്‍ നിന്നും ഈ വിശ്വം 
എങ്ങനെയാണുണ്ടാകുന്നത്‌? എങ്ങനെ സ്ഥിതി ചെയ്യുന്നു.? 
എങ്ങനെ അതില്‍ ലയിക്കുന്നു? എന്റെ ഈ സംശയം 
അകറ്റിത്തരണം. അപ്പോള്‍ അഥര്‍വാ പറഞ്ഞു- ശാണ്ഡില്യ, 


പരമാര്‍ത്ഥമാണ്‌, പരബ്രഹ്മം നിഷ്ക്രിയവും അക്ഷരവും 
ആണെങ്കിലും അതിനു മൂന്നു രൂപങ്ങളുണ്ട്‌. സകളം നിഷ്കളം 
സകള നിഷ്കളം എന്നിങ്ങനെ. സത്യവും വിജ്ഞാനവും 
ആനന്ദവും നിഷ്ക്രിയവും നിരഞ്ജനവും അമരനുമായിരി 
ക്കുന്നതാണ്‌ നിഷ്കളരൂപം. കൂടാതെ ഈ പരബ്രഹ്മത്തിന്റെ 
സഹജമായ അവിദ്യാ മൂല പ്രകൃതിയും മായയും ചെമപ്പ്‌ 
വെളുപ്പ്‌ കറുപ്പ്‌ എന്നീ നിറങ്ങള്‍ ചേര്‍ന്നതും ഉണ്ട്‌. വര്‍ണ്ണഭേദ 
ത്തോടെ ഈ ദേവന്‍ എന്റെയും എല്ലാവരുടെയും ഈശ്വ 
രനും നിയന്താവും ആയിത്തീരുന്നു. അത്‌ സകളനിഷ്കള 


രൂപമെത്രെ. 


2. അഥൈഷ ജ്ഞാതമയേന തപസാ ചീയമാനഃ 
അകാമയത ബഹു സ്യാം പ്രജായേയേതി അഥൈത 
സ്മാത്‌ തപ്യ മാനാത്‌ സത്യ കാമാത്‌ ത്രീണ്യക്ഷ 
രാണി അജായന്ത തി സ്രോ വ്യാഹൃതയഃ ത്രിപദാ 
ഗായത്രീ ത്രയോ വേദാഃ ത്രയോ ദേവാ ത്രയോ വര്‍ണ്ണഃ 
ര്രിയോഗ്നയശ്ച ജായന്തേ യോസന ദേവോ ഭഗവാന്‍ 
സര്‍വൈശ്വര്യ സമ്പന്നഃ സര്‍വവ്യാപി സര്‍വഭു 
താനാം ഹൃദയേ സന്നിവിഷ്ടോ മായാവീ മായയാ 
ക്രഡന്തി സ ബ്രഹ്മാ സ വിഷ്ണു രുദ്രഃ ഇന്ദ്ര സ 
സര്‍വേ ദേവാഃ സർവാണി ഭൂതാനി സ ഏവ പുര 
സ്താത്‌ സ ഏവ പശ്ചാത്‌ സ ഏവോത്തരതഃ സ ഏവ 
ദക്ഷിണതഃ സ വോധ സ്താത്‌ സ ഏവോപരിഷ്ടാത്‌ 
സ ഏവ സര്‍വം അഥാസ്യ ദേവസ്യ ആത്മശക്തി 
ക്രീഡസ്യ ഭക്താനുകമ്പിനോ ദത്താത്രേയ രൂപാസു 
രൂപാ തനുരുവാസാ ഇന്ദീവര ദള പ്രഖ്യാ ചതുര്‍ 
ബാഹുരഘോരാ പാപ കാശിനീ തദി തമസ്യ സകലം 
രൂപം 


അനന്തരം ഈ പരബ്രഹ്മം ജ്ഞാനാത്മകമായ തപസ്സു 
കൊണ്ട്‌ വൃദ്ധി പ്രാപിച്ച്‌ ഇങ്ങനെ ആഗ്രഹിച്ചു. എനിക്ക്‌ 
അനേകം രൂപങ്ങളില്‍ ഉല്പന്നമാകണം. തുടര്‍ന്ന്‌ ഈ പരബ്ര 
ഹ്മം തപസ്സു ചെയ്തു. അപ്പോള്‍ സര്‍വകാമനകളോടു കൂടിയ 
അതില്‍ നിന്നും മൂന്ന്‌ അക്ഷരങ്ങളോടു കൂടിയ അതില്‍ 
നിന്നും മൂന്ന്‌ അക്ഷരങ്ങളുണ്ടായി അതുപോലെ മൂന്ന്‌ 
വ്യാഹൃതികളും മൂന്നു പാദങ്ങളുള്ള ഗായത്രിയും മൂന്നു 
വേദങ്ങളും മൂന്ന്‌ വര്‍ണ്ണങ്ങളും മൂന്ന്‌ അഗ്നികളും പ്രതൃക്ഷ 
പ്പെട്ടു. ഭഗവ്രദുപത്തില്‍ സര്‍വൈശ്വര്യസമ്പന്നമായി സര്‍വ 
വ്യാപിയായി സകല പ്രാണികളുടെയും ഹൃദയത്തില്‍ കുടി 
കൊള്ളുന്നതായി മായാവിയായി മായയോടു ക്രീഡീകരിക്കു 
ന്നതായിരിക്കുന്ന ഈ ഭഗവാന്‍ തന്നെയാണ്‌ പരബ്രഹ്മം. 
വിഷ്ണുവും രുദ്രനും ഇന്ദ്രനും അതു തന്നെ സമസ്ത 
ദേവന്മാരുടെയും സമസ്ത ഭൂതഹങ്ങളുടെയും രൂപത്തില്‍ 
കാണപ്പെടുന്നതും പരബ്രഹ്മം തന്നെ. ഇങ്ങനെ സര്‍വവും 
അതു തന്നെ. ഈ ദേവന്‍ തന്റെ ശക്തിയോടൊപ്പം ക്രീഡി 
ക്കുന്നവനും ഭക്തന്മാരില്‍ കൃപയുള്ളവനുമാണ്‌. ഇതിന്റെ 
ശരീരം ദത്താത്രേയ രൂപവും ദയാതീതവും പാപരഹിതവും 


ആയി പ്രകാശിക്കുന്നു. ഇതാണ്‌ പരബ്രഹ്മത്തിന്റെ സകള രൂപം. 


P 


അഥ ഹൈനമഥര്‍വാണാം ശാണ്ഡില്യഃ പ്രപച്ഛ 
ഭഗവാന്‍ സന്മാത്രാം ചിദാനന്ദൈക രസം കസ്മാദു 
ച്യതേ പരം ബ്രഹ്മതി സഹോവാഥര്‍വായ സ്മാചു 
ബൃഗതി ബ്യുഹയതി ച സര്‍വിതസ്‌ മാദുച്യതേ 
പരംര്രഹ്മേതി അഥകസ്മാദുച്ൃതേ ആത്തേതി, 
യസ്മാത്‌ സര്‍വവാ പ്നോതി സര്‍വമാദത്തേ സര്‍വ 
മത്തി ച തസ്മാ ദ്യുച്യതേ ആത്മേതി അഥ കസ്മാദു 
ചൃതേ മഹേശ്വര ഇത്‌ യസ്മാന്മാഹത ഈശ ശബ്ദ 
ധ്വന്യാ ച ആത്മശക്ത്യാ ച മഹത ഈശതേ തസ്മാ 
ദുച്യതേ മഹ്രേശ ഇതി അഥ കസ്മാദുച്യതേ 
ദത്താത്രേയ ഇതി യസ്മാത്‌ സുദുശ്ചരം തപസ്ത 
പ്യമാനായാത്രയേപുത്ര കാമാ യാതി തരാം തുഷ്ടേന 
ഭഗവതാജ്യോതിര്‍ മയേനാത്മൈവ ദത്തോ യസ്മാത്‌ 
ച അനസുയായാമത്രേ തനയോഭവത്‌ തസ്മാദ്യൂതേ 
ദത്താത്രേയ 


ഇതി അഥയോസ്യ നിരുക്താനി വേദ സ സര്‍വം 
വേദ അഥ യോഗ വൈ വിദ്യയൈനം പരമുപാസ്തേ 
സോഹമിതി സ (്രഹ്മവിദ്‌ ഭവതി അത്രൈത്രേ 
ശ്ലോകാ ഭവന്തി. 


വീണ്ടും ശാണ്ഡില്യന്‍ അഥര്‍വാവിനോട്‌ ചോദിച്ചു ഭഗ 
വന്‍, സത്യസ്വരൂപനും ത്യാഗം ചൈതന്യം ആനന്ദം എന്നി 
വയുടെ ഏകരസവും ആയ ഇതിനെ പരര്ബഹ്മമെന്നു പറയു 
ന്നത്‌ എന്തു കൊണ്ടാണ്‌? അപ്പോള്‍ അഥര്‍വാവ്‌ പറഞ്ഞു. 
ഇത്‌ സ്വയം വൃദ്ധിയെ പ്രാപിക്കുകയും മറ്റുള്ളവരെ അഭിവ്യ 
ദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നതു കൊണ്ട്‌ അതിനെ പരബ്രഹ്മം 
എന്നു പറയുന്നു. അതിനെ ആത്മാവെന്നു പറയുന്നതെന്തു 
കൊണ്ടാണ്‌? അത്‌ സര്‍വത്തിലും വ്യാപിച്ചിരിക്കുന്ന സര്‍വ 
ത്തെയും ഗ്രഹിക്കുന്നു. സര്‍വത്തെയും ഭജിക്കുന്നു. അതു 
കൊണ്ട്‌ അതിനെ ആത്മാവ്‌ എന്നു പറയുന്നു. മഹേശ്വരന്‍ 
എന്നു പറയുന്നതെന്താണ്‌? അത്‌ ശബ്ദം കൊണ്ടും ധ്വനി 
കൊണ്ടും ആത്മ ശക്തി കൊണ്ടും വലിയവരുടെയെല്ലാം 
നിയന്താവാണ്‌. വലിയവരുടെയെല്ലാം ഈശ്വരനാണ്‌. 
അതുകൊണ്ട്‌ അതിനെ മഹേശ്വരനെന്ന്‌ പറയുന്നു. അതിനെ 
ദത്താത്രേയന്‍ എന്നു പറയുന്നതെന്തുകൊണ്ടാണ്‌?അത്യന്തം 
ദുഷ്കരമായ തപശ്ചര്യ കൊണ്ട്‌ അത്രി മഹര്‍ഷി പുഗ്രനുണ്ടാ 


കണമെന്ന ആശ വഹിച്ചു. അപ്പോള്‍ ജ്യോതിര്‍മയനായ ഭഗ 
വാന്‍ അദ്ദേഹത്തില്‍ പ്രസാദിച്ച്‌ സ്വരൂപത്തെത്തന്നെ അദ്ദേ 
ഹത്തിന്‌ പുത്ര രൂപത്തില്‍ കൊടുത്തു. അദ്ദേഹം തന്നെ 
അത്രിയുടെയും അനസൂയയുടെയും പുത്രനായി അവതരിച്ചു. 
അതുകൊണ്ട്‌ അദ്ദേഹത്തെ ദത്താത്രേയനെന്ന്‌ പറയുന്നു. ഈ 
സാര്‍ത്ഥക നാമങ്ങളെ അവയുടെ ഉത്പത്തി സഹിതം അറിയു 
ന്നവന്‍ സര്‍ജ്ഞനായിത്തീപുന്നു. വിദ്യയാല്‍ ഈ പരമാത്മാ 
വിനെ ഉപാസിക്കുന്നവന്‍ ഞാന്‍ തന്നെയാണ്‌ ഈ പരമാത്മാ 
വ്‌ എന്ന ഭാവേന സ്രഹ്മജ്ഞാനിയായിത്തീരുന്നു. ഇതിനെ 
സംബന്ധിക്കുന്ന ശ്ലോകങ്ങളുണ്ട്‌. 


1. ദത്താത്രേയം ശിവം ശാന്ത മിന്ദ്രനീലനിഭം പ്രഭും 


ആത്മമായാരതം ദേവമവധുതം ദിഗംബരം 


2. ഭസ്മോദ്ധൂളിത സര്‍വാംഗം ജടാജൂടധരം വിഭും 


ചതുര്‍ ബാഹുമുദാരാംഗം പ്രഫുല്ല കമലേക്ഷണം 


3. ജ്ഞാനയോഗനിധിം വിശ്വഗുരും 
യോഗിജന്രപിയം 


ഭക്താനുകമ്പിനും സര്‍വസാക്ഷിണം 
സിദ്ധ സേവിതം 


4. അവം യഃ സതതം ധ്യായേത്‌ ദേവ ദേവം 
സനാതനം 


സ മുക്തഃ സര്‍വ പാപേഭ്യോ നിഃ 
ശ്രേയ സമവാപുനു 


യാത്‌ ഇത്യോം സത്യമിത്യുപനിഷത്‌ 


ശാന്തനും മംഗളാത്മകനും ഇന്ദ്രനീലം പോലെ ശ്യാമള 
നും ആത്മമായാരതനും അവധുതനും ഭസ്‌ മോദ്ധൂളിത 
സര്‍വാംഗനും ജടാധാരിയും വ്യാപകനും ചതുര്‍ബാഹുവും 
ഉദാരാംഗനും താമരകണ്ണനും ജ്ഞാനയോഗ സര്‍വസ്വവും 
വിശ്വഗുരുവും യോഗികള്‍ക്ക്‌ പ്രിയംകരനും ഭക്താനുകമ്പിനം 
സര്‍വസാക്ഷിണം സിദ്ധസേവിതനും ദേവദേവനും സനാത 
നുമായ അദ്ദേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നവന്‍ സര്‍വപാപ 
ങ്ങളില്‍ നിന്നും മുക്തനായി മോക്ഷം പ്രാപിക്കുന്നു. ഇങ്ങനെ 
ഒം സത്യം ഉപനിഷത്ത്‌ സമാപിച്ചു. 


ശാണ്ഡില്യോപിഷത്ത്‌ സമാപിച്ചു, 


ED 


K 


പ ശാത്ര്കേോപ്ണ്്ഘത്ത്‌ ൭ 


ശാന്തി പാഠം 


ഓം. സഹനാവവതു. സഹന ഭുനക്തു. സഹ 
വീര്യം കരവാവഹൈ. തേജന്വവിനാവധീതമസ്തുഃ മാ 


വിദ്വിഷാ വഹൈ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച്‌ രക്ഷിക്ക 
ട്ടെ. ഞങ്ങള്‍ രണ്ടുപേരെയും ഒരുമിച്ച്‌ പരിപാലിക്കട്ടെ. 
ഞങ്ങള്‍ രണ്ടുപേരും ഒരുമിച്ച കഴിവുകള്‍ നേടട്ടെ. ഞങ്ങ 
ളുടെ അധ്യയനം തേജസ്വയികട്ടെ. ഞങ്ങള്‍ പരസ്പരം വിദ്വേ 
ഷിക്കാതിരിക്കട്ടെ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം. അഥാതഃ പൃഥിവ്യാദി മഹാഭൂതാനാം സമവായം 
ശരീരം. യത്‌ കഠിനം സാ പൃഥിവീയദ്‌ ദ്രവം തദാപോ 
യദുഷ്ണം തത്തേജോ യത്‌ സഞ്ചരതി സ വായുര്‍ 
യത്‌ സുഷിതം തദാകാശം. 


ശരീരം, പൃഥിവി തുടങ്ങിയ പഞ്ചഭൂതങ്ങളുടെ സഞ്ചയ 
മാകുന്നു. ഇതില്‍ കറഠിനമായിട്ടുള്ളത്‌ പൃഥ്വിയും ദ്രവമായിട്ടു 
ള്ളത്‌ ജലവും ഉഷ്ണമായിട്ടുള്ളത്‌. തേജസ്സും ചരിക്കുന്നത്‌ 
വായുവും സുഷിരം ആകാശവുമാകുന്നു. 


2. ശ്രോത്രാദീനി ജ്ഞാനേന്ദ്രിയാണി ശ്രോത്രമാകാ 
ശേവായന ത്വഗസന ചക്ഷുരപ്സു ജിഹ്വാ പൃഥിവ്യാം 
ര്ലാണമിതി. ഏവമിന്ദ്രിയാണാം യഥാ ക്രമേണ. 
ശബ്ദസ്പര്‍ശരൂപരസഗന്ധാശ്ചേതി വിഷയാഃ പൃഥി 
വ്യാദി മഹാഭൂതേഷു ക്രമേണോത്പന്നാഃ 


ശ്രോത്രം തുടങ്ങിയവ ജ്ഞാനേന്ദ്രിയങ്ങളാണ്‌. ആകാശ 
ത്തില്‍ ശ്രോത്രവും വായുവില്‍ ത്വക്കും തേജസ്സില്‍ ചക്ഷുസ്സും 
ജലത്തില്‍ നാക്കും പൃഥ്വിയില്‍ (ഘാണം, ശബ്ദം, സ്പര്‍ശം, 
രൂപം, രസം, ഗന്ധം എന്നിവയുമാണ്‌. ഇവ പൃഥ്വി തുടങ്ങിയ 
മഹാഭൂതങ്ങളില്‍ നിന്നുണ്ടാകുന്നു. 


3. വാക്‌ പാണി പാദ പായൂപസ്ഥാഖ്യാനി കര്‍മ്മേന്ദ്രി 
യാണി തേഷാം ക്രമേണ വചാദാന ഗമന വിസര്‍ഗ്ഗാ 
നന്ദാ ശ്ചൈതേ വിഷയാഃ പൃഥിവ്യാദി മഹാഭൂതേഷു 
ക്രമേണോത്പന്നാഃ 


വാക്ക്‌, കയ്യ്‌, കാല്‌, വായു, ഉപസ്ഥം എന്നിവ കര്‍മ്മേ 
ന്ദ്രിയങ്ങളാണ്‌. ഇവയുടെ വിഷയങ്ങള്‍ യഥാക്രമം വചനം, 
ദാനം, ഗമനം, വിസര്‍ജ്ജനം, ആനന്ദം എന്നിവയാകുന്നു. ഇവ 
പൃഥ്വി തുടങ്ങിയ മഹാഭൂതങ്ങളില്‍ നിന്നു ക്രമേണ ഉല്പന്ന 
ങ്ങളാണ്‌. 


4. മനോബുദ്ധിരഹങ്കാരശ്ചിത്തമത്യന്തഃ കരണ ചതു 
ഷ്ടയം തേഷാം ക്രമേണ സങ്കല്പ വികല്പാദ്ധ്യവ 
സായാഭിമാനാ വധാരണാ സ്വരൂപാ ശ്ചൈതേ വിഷയാ 
മനഃ സ്ഥാനം ഗളാന്തം ബുദ്ധേര്‍വദന മഹങ്കാരസ്യ 
ഹൃദയം ചിത്തസ്യനാഭിരിതി. 


മനസ്സി, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ അന്തഃക 
രണചതുഷ്ടയമാകുന്നു. ഇവയുടെ വിഷയങ്ങള്‍ യഥാക്രമം 
സങ്കല്പവികല്പങ്ങള്‍ അധ്യവസായം, അഭിമാനം, അവധാ 
രണം എന്നിവയാണ്‌. മനസ്സിന്റെ സ്ഥാനം ഗളത്തിന്റെ അന്ത്യ 
ഭാഗത്തും ബുദ്ധിയുടെ സ്ഥാനം മുഖവും അഹങ്കാരത്തിന്റെ 
സ്ഥാനം ഹൃദയവും ചിത്തത്തിന്റെ സ്ഥാനം നാഭിയുമാണ്‌. 


5. അസ്ഥിചര്‍മ്മനാഡീരോമ മാംസാശ്ചേതി പൃഥി 
വ്യാംശാഃ മുത്രശ്ശേഷ്മ രക്ത ശുക്ല സ്വേദാഃ അബംശാഃ 
ക്ഷുത്‌ തൃഷ്ണാലസ്യ മോഹ മൈതുനാന്യഗ്നേഃ 
്രചാരണ വിലേഖന സ്ഥുലാദ്യന്വേഷ നിമേഷാദി 
വായോഃ കാമക്രോധലോഭ മോഹ ഭയാന്യകാശസ്യ. 


അസ്ഥി, ചര്‍മ്മം, നാഡി, രോമം മാംസം എന്നിവ 
പൃഥ്വിയുടെ അംശങ്ങളാണ്‌. മൂര്രം, കഫം, രക്തം, 
ശുക്ലം, വിയര്‍പ്പ്‌ എന്നിവ ജലാംശങ്ങളാണ്‌. വിശപ്പ്‌, 
ദാഹം, ആലസ്യം, മോഹം, മൈഥുനം ഇവ അഗ്നി 
യുടെ അംശങ്ങളാകുന്നു. പ്രചാരണം, വിലേഖനം, 
സ്ഥുലാദികള്‍, ഉന്മേഷനിമേഷങ്ങള്‍ എന്നിവ വായു 
വിന്റെ അംശങ്ങളാണ്‌. കാമം, ക്രോധം, ലോഭം, 
മോഹം ഭയം എന്നിവ ആകാശത്തിന്റെ അംശങ്ങളാ 
കുന്നു. 


6. ശബ്ദസ്പര്‍ശ രൂപരസ ഗന്ധാഃ പൃഥി വീ ഗുണാഃ 
ശബ്ദ സ്പര്‍ശ രൂപരസാശ്ചാപാം ഗുണഃ ശബ്ദ 
സ്പര്‍ശ രൂപാണാഗ്നി ഗുണഃ ശബ്ദസ്പര്‍ശോപ്തി 
വായും ഗുണ ശബ്ദ ഏക ആകാശസ്യ. 

ശബ്ദം, സ്പര്‍ശം, രൂപം, രസം, ഗന്ധം എന്നിവ പൃഥ്വി 
യുടെ ഗുണങ്ങളാണ്‌. ശബ്ദം, സ്പര്‍ശം, രസം എന്നിവ ജല 
ത്തിന്റെ ഗുണങ്ങളാണ്‌. ശബ്ദം, സ്പര്‍ശം, രൂപം എന്നിവ 
അഗ്നിയുടെ ഗുണങ്ങളാകുന്നു. ശബ്ദവും സ്പര്‍ശവും വായു 


വിന്റെ ഗുണങ്ങള്‍. ശബ്ദം മാത്രം ആകാശത്തിന്റെ ഗുണവും. 


7. സാത്വിക രാജസ താമസലക്ഷണാനി 
ത്രയോ ഗുണാഃ 
8. അഹിംസാ സത്യമസ്തേയ ബ്രഹ്മചര്യാപരിഗ്രഹാഃ 
അക്രോധാ ഗുരുശുശ്രൂഷാ ശാചം സന്തോഷ 
ആര്‍ജവം. 
9. അമാനിത്വ മദംഭിത്വ മാസ്തികത്വ മഹിംസതാ 
ഏതേ സര്‍വേഗുണാജേഞയാഃ സാത്വികസ്യ 
വിശേഷത 
10. അഹം കര്‍ത്താസ്മ്യ [ഹംഭോക്താ /സ്മൃഹം 
വക്താ ഭിമാനവാന്‍ 


ഏതേ ഗുണഃ രാജസസ്യ പ്രോച്യന്തേ 
ബ്രഹ്മവിത്തമൈഃ 


788 


11. നിദ്രാലസ്യേ മോഹ രാഗൌമൈഥുനം ചര്യമേവ 


ഏതേ ഗുണാസ്താമസസ്യ പ്രേച്യന്തേ 
ബ്രഹ്മവാദിഭിഃ 


ഗുണത്രയം എന്നത്‌ സാത്വികം, രാജസം, താമസം ഇവ 
യാണ്‌. അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, 
അക്രോധം, ഗുരുസേവ, ശാചം, സന്തോഷം, ആര്‍ജ്ജവം, 
അമാനിത്വം, അദംഭിത്വം, ആസ്തിക്യം, അഹിംസ എന്നിവ 
സാത്വികന്റെ വിശേഷഗുണങ്ങളാണ്‌. ഞാന്‍ കര്‍ത്താവാണെ 
ന്നുമുള്ള അഭിമാനം രാജസ പ്രകൃതക്കാരുടേതാണെന്ന്‌ ബ്രഹ്മ 
വാദികള്‍ പറയുന്നു. നിദ്ര, ആലസ്യം, മോഹം, രാഗം, മൈഥു 
നം, മോഷണം എന്നിവ താമസ പ്രകൃതിക്കാരുടേതാണെന്ന്‌ 
ബ്രഹ്മവാദികള്‍ അഭിപ്രായപ്പെടുന്നു. 


12. ഈര്‍ധ്വേ സാത്വികോ 
മധ്യേ രാജസോ അധസ്താമ 
സ ഇതി, സത്യജ്ഞാനം 
സാത്വികം ധര്‍മ്മജ്ഞാനം 


13. രാജസം തിമിരാന്ധം താമസമിതി. 


സാത്വികം ഉത്തമമാണെന്നും രാജസം മധ്യമമാണെന്നും 
രാമസം അധമമാണെന്നും പറയപ്പെടുന്നു. സത്യജ്ഞാനം 
സാത്വികവും ധര്‍മ്മജ്ഞാനം രാജസവും തിമിരാന്ധസ്‌ താമ 
സവും ആണെന്ന്‌ പറയപ്പെടുന്നു. 


14. ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തി തുരീയമിതി 


ചതുര്‍വിധാഃ അവസ്ഥാഃ ജ്ഞാനേ ന്ദ്രിയ കര്‍മ്മേ 
ന്്രിയാന്തഃ കരണ ചതുഷ്ടയം ചതുര്‍ദശകരണയുക്തം 
ജാഗ്രത്‌. അന്തഃകരണചതുഷ്ടയൈ രേവ സംയുക്തഃ 
സ്വപ്നഃ ചിത്തൈകകരണാ സുഷുപ്തിഃ കേവല ജീവ 
യുക്ത മേവ തുരീയമിതി. 


15. ഉന്മീലിത നിമീലിത മധ്യസ്ഥ ജീവ പരമാത്മനോര്‍ 
മധ്യേ ജീവാത്മാ ക്ഷ്രേതജ്ഞ ഇതി 
വിജ്ഞായതേ. 


ജാഗ്രത്‌, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നീ നാല്‍ 
അവസ്ഥകളും ജ്ഞാനേന്ദ്രിയം, കര്‍മ്മേന്ദ്രിയം,ത നാല്‍ അന്തഃ 


കരണങ്ങള്‍ എന്നിവയും ചേര്‍ന്നതാണ്‌ ജാഗ്രത്ത്‌. സ്വപ്ന 
ത്തില്‍ നാല്‍ അന്തഃകരണങ്ങള്‍ വസിക്കുന്നു. സുഷുപ്താവ 
സ്ഥയില്‍ കേവലം ചിത്തം മാത്രം വസിക്കുന്നു. തുരീയത്തില്‍ 
ജീവന്‍ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളു. ഉന്മീലിതനാമീലിത 
ങ്ങളുടെ മധ്യേ സ്ഥിതിചെയ്യുന്ന ജീവന്‍ പരമാത്മാവിന്റെ 
മദ്ധ്യേ ക്ഷേത്രജ്ഞനെന്ന്‌ പറയപ്പെടുന്നു. 


16. ബുദ്ധിഃ കര്‍മ്മേന്ദ്രിയ പ്രാണപഞ്ചകൈര്‍ 
മനസാ ധിയാ 


ശരീരം സപ്ത ദശഭിഃ സുസൂക്ഷ്മം ലിംഗമുച്യതേ 


17. മനോ ബുദ്ധിരഹങ്കാരഃ ഖാനിലാഗ്നി ജലാനി ഭുഃ 


ഏതാഃ പ്രകൃതയ സ്ത്വഷ്ട വികാരാഃ 
ഷോഡശാപരേ 


18. ശ്രോത്രം ത്വക്‌ ചക്ഷു ഷീ ജിഹ്വാഥഘാണം 
ചൈവതുപഞ്ചമം 


പായുപസ്ഥ കരൌ പദ വാക്ക്‌ ചൈവ 
ദശമീ മതാ 


19. ശബ്ദഃ സ്പര്‍ശം ച രൂപം ച രസോ 
ഗന്ധസ്ത ഥൈവ ച 


ത്രയോ വിംശതി രേതാനിതത്വാനി പ്രകൃതാനിതു 


20. ചതുര്‍ വിംശതിര വ്യക്തം പ്രധാനം പുരുഷഃ 
പരഃ ഇത്യുപനിഷത്‌ 


ജ്ഞാനേന്ദ്രിയങ്ങള്‍, കര്‍മ്മേന്ദ്രിയങ്ങള്‍, പഞ്ചപ്രാണ 
ങ്ങള്‍, മനസ്സ്‌, ബുദ്ധി എന്നിങ്ങനെ പതിനേഴ്‌ എണ്ണവും സുസൂ 
ക്ഷ്മങ്ങളായ ലിംഗമാണ്‌ എന്ന്‌ പറയുപ്പെടുന്നു. മനസ്സ്‌, ബുദ്ധി, 
അഹങ്കാരം, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവ 
പ്രകൃതിയുടെ അഷ്ടയവികാരങ്ങളാണ്‌. ശ്രോത്രം, ത്വക്ക്‌, 
നേത്രം, ജിഹ്വാ, നാസിക, ഇവ അഞ്ചും ഗുദം, ഉപസ്ഥം, ഹസ്ത 
പാദങ്ങള്‍, വാണി ഇവ അഞ്ചും ശബ്ദം, സ്പര്‍ശം, രൂപം, 
രസം, ഗന്ധം എന്നീ അഞ്ചും ചേര്‍ന്ന്‌ ഇരുപത്തിമൂന്ന്‌ പ്രകൃ 
തി തത്വങ്ങള്‍ ഉണ്ടാകുന്നു. ഇരുപത്തിനാലാമത്തേതായ അവ്യ 
ക്തത്തിന്‌ വളരെ പ്രാധാന്യമുണ്ട്‌. പുരുഷന്‍ അതിനും അതീ 
തനാണ്‌. ഇങ്ങനെ ശാരീരകോപനിഷത്ത്‌ പര്യവസാനിച്ചു. 


ശാരീരികോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


K 


പ ശ്്വസങ്കല്ചേപെങുഘത്ത്‌ ൭ 


യജ്ഞാഗ്രതോ ദുരമുദേതി ദൈവം 
തദു സുപ്തസ്യ തഥൈവേതി 
ദൂരം ഗമം ജ്യോതിരേകം തന്മേ 


ശിവസങ്കല്പമസ്തു 


യേന കര്‍മ്മാണ്പസോ മനോഷിണോ 


യജേഞ കൃഞ്ചന്താ വിദധേഷു 
ധീരാഃയദപൂര്‍വം യക്ഷമന്തഃ 
പ്രജാനാം തന്മേ മനഃ ശിവ 
സങ്കല്പമസ്തു. 

യത്‌ പ്രജ്ഞാനുത ചേതാ 
ഗധൃതിശ്വ യജജ്യോതിരന്തരമൃതം 
പ്രജാസുഃ യസ്മാന്ത ജുതേ കി 
ഞ്ചന കര്‍മ്മ ക്രിയതേ തന്മേ 


മനഃ ശിവസങ്കല്പമസ്തു 


യേനേദം ഭൂതം ഭുവനം ഭവി 
ഷൃത്‌ പരിഗൃഹീതമൃതേന 
സര്‍വം യേന യജ്ഞസ്താ 
യതേ സപ്ത ഹോതാ തന്മേ 


മനഃ ശിവ സങ്കല്പമസ്തു 


യസ്മീന്നൃചഃ സാമയജ്ജും 
ഷിയസ്മിന്‍ പ്രതിഷ്ഠിതാ രഥനാ 
ഭാവിവാരാഃ യസ്മിംശ്ചിത്തം 
സര്‍വമോതം പ്രജാനാം തന്മേ 


മനഃ ശിവസങ്കല്പ മസ്തു 


സുഷാരഥി ശ്വാനിവ യന്മനഷ്യാ 
ന്നേനീയതേ ഭീശുഭി ര്‍ലവാജിന 


ഇവ ഹൃത്പ്രതിഷ്ഠം യദജിരം 


1. ഭഗവാനെ, യാതൊരു മനസ്സ്‌ ഉണര്‍ന്നിരുന്നാലും ഉറങ്ങി 
യിരുന്നാലും ഏറെ ദൂരത്തില്‍ പോകുകയും സകല ഇന്ദ്രിയ 
ങ്ങളിലും ആകാശത്തില്‍ നക്ഷത്രാദികളുടെ മധ്യത്തില്‍ സൂര്യ 
നെന്നപോലെ പ്രകാശിക്കുകയു ചെയ്യുന്നു. ആ ഞങ്ങളുടെ 
മനസ്സിനെ കൃപയോടെ ശുഭ സങ്കല്പങ്ങളില്‍ ചേര്‍ത്തി 
ണക്കിയാലും. 


2. ഭഗവാനെ, യാതോരു മനസ്സിനാല്‍ യോഗികളും ജ്ഞാന 
യോഗികളും യജ്ഞം ചെയ്യുന്ന മുനിവരന്മാരും ശുഭകര്‍മ്മ 
ങ്ങള്‍ ചെയ്യുന്നു. അങ്ങനെയുള്ള ഞങ്ങളുടെ മനസ്സിനെ ശുഭ 
സങ്കല്പം ചേര്‍ന്നതാക്കിത്തീര്‍ക്കുക. 


3. ഭഗവാനെ, യാതൊരു മനസ്സ്‌ ഉയര്‍ന്ന കോടിയിലുളള യഥാര്‍ 
ത്ഥജ്ഞാനത്തിന്‌ സാധനഭൂതമാണ്‌. യാതൊരു സ്മരണ 
ശക്തിയുക്തമാണ്‌, യാതൊന്ന്‌ ദീപം പോലെ പ്രകാശിതമാ 
കുന്നു,വിവിധപദാര്‍ത്ഥങ്ങളായി പരിണമിക്കുന്നു, ആ 
ഞങ്ങളുടെ മനസ്സിനെശിവസങ്കല്പവത്താക്കുക. 


4. യാതൊരു മനസ്സ്‌ ഭൂതഭവിഷ്യ വര്‍ത്തമാനങ്ങളുടെ ജ്ഞാനം 
കലര്‍ന്നതാണ്‌. യാതൊന്ന്‌ യാജ്ഞികബ്രഹ്മത്തെപ്പോലെ 
ശരീരത്തില്‍ നിലകൊണ്ട്‌ എല്ലാ ഇന്ദ്രിയങ്ങളെക്കൊണ്ടും 
ആത്മാവിനാല്‍ 


ഈ ശരീരയജ്ഞത്തെ ജ്വലിപ്പിക്കുന്നു. അങ്ങനെയുള്ള 
മനസ്സിനെ ശുഭസങ്കല്പംകലര്‍ന്നതാക്കുക. 


5. ഭഗവാനെ, യാതൊരു മനസ്സ്‌ ജൂക്‌ യജുഃസമങ്ങളുടെ മധ്യ 
ത്തില്‍ അവയെ സ്മൃതി പഥത്തിലെത്തിച്ചു കൊണ്ട്‌ രഥ 
ത്തിന്റെ ച്ര്രങ്ങളില്‍ ആരക്കോലെന്നപോലെ നിലകൊ 
ളളുന്നു, അതിനെ അങ്ങ്‌ ശുഭസങ്കല്പം ചേര്‍ന്നതാക്കുക. 


5. വിദഗ്ധനായ തേരാളി ബലവും വേഗവുമുളള കുതി 
കരകളെ നിയന്ത്രിക്കുന്നു, അതേ പ്രകാരത്തില്‍ യാതൊരു 
മനസ്സ്‌ ചിന്താശീലരായ മനുഷ്യരുടെയും വിദ്വാന്മാരുടെയും 
മാര്‍ഗ്ഗം കാട്ടുന്നു, യാതൊന്ന്‌ ഹൃദയത്തില്‍ നിലകൊളളുന്നു, 
വാര്‍ദ്ധക്യമറിയാത്തതാകുന്നു. ശക്തി ശാലിയാകുന്നു, ആ 
മനസ്സിനെ ശുഭസങ്കല്പയുക്തമാക്കിച്ചെയ്താലും 


ജവിഷ്ഠം തത്വേ മനഃ ശിവസങ്കല്പമസ്തു ശിവസങ്കല്പോനിഷത്ത്‌ സമാപിച്ചു. 


EY 


K 


പ ശുകരഹസ്യേപെണുഷഘത്തു്‌ ൭ 


ശാന്തിപാഠം 


ഓം സഹ നാവവതു സഹ നന ഭുനക്തു സഹ 
വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു മാ 
വിദ്വാഷാവഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം പരബ്രഹ്മം നമ്മെ രണ്ടു പേരേയും രക്ഷിക്കട്ടെ. അത്‌ 
നമ്മെ രണ്ടു പേരേയും പരിപാലിക്കട്ടെ. നാം രണ്ടു പേരും ഒരു 
മിച്ച്‌ കഴിവുകള്‍ നേടട്ടെ. ഞങ്ങളുടെ അധ്യായനം തേജോമയ 
മാകട്ടെ. നാം പരസ്പരം വിദ്വേഷം പുലര്‍ത്താതിരിക്കട്ടെ. ഓം 


ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. അഥാതോ രഹസ്യോപനിഷദം വ്യാഖ്യാസ്യാമോ 
ദേവര്‍ഷയോ ബ്രഹ്മാണം സംപൂജ്യ പ്രണിപത്യപ്രപ 
ച്ചുര്‍ഭഗവന്നസ്മാകം രഹസ്യോപനിഷദം 


ബ്രൂഹീതി സോ f അബ്രവീത്‌- 
പുരാ വ്യോസോ മഹാതേജാ 1 
സര്‍വേദ തപോനിധിഃ I 
പ്രണിപത്യ ശിവം സാംബം 1 
കൃതാഞ്ജലിരുവാച ഹ 11 
വീണ്ടും രഹ സ്യോപനിഷത്തിനെപ്പറ്റി പറയുന്നു. ഒരിക്കല്‍ 


ദേവര്‍ഷിമാര്‍ ബ്രഹ്മാവിനെ പൂജിച്ച്‌ നമസ്കരിച്ച ശേഷം അദ്ദേ 
ഹത്തോടു പറഞ്ഞു. “ഭഗവാനേ, ഞങ്ങള്‍ക്ക്‌ ഗൂഡമായ ഉപനി 


ലി 


ഷത്തത്വം ഉപദേശിച്ചു തന്നാലും” അതുകേട്ട്‌ ബ്രഹ്മാവ്‌ പറ 


ഞ്ഞു.” മുമ്പൊരിക്കല്‍ സര്‍വവേദജ്ഞനും മഹാതേജസ്വിയും 
തപോനിഷ്ഠനുമായ വേദവ്യാസന്‍ പാര്‍വതീ സമേതനായ ഭഗ 
വാന്‍ ശിവനെ നമസ്കരിച്ച്‌ തൊഴുത്‌ അദ്ദേഹത്തോടു പറഞ്ഞു. 
2. ശ്രീ വേദവ്യാസ ഉവാചഃ- 

ദേവദേവ മഹാ പ്രാജ്ഞ 1 

പാശച്ചേദദ്യഡഃ വ്രത 1 

ഛ 
ശുകസ്യ മേ തനൂജസ്യ 1 


വേദസംസ്കാര കര്‍മ്മണി I 


3. ബ്രഹ്മോപദേശ കാല്യോ f 

യമിദാനീം സമുപസ്ഥിതഃ 11 

ബ്രഹ്മോപദേശഃ കര്‍ത്തവ്യഃ 

ഭവതാദ്യ ജഗദ്ഗുരോ 1 

ശ്രീ വേദവ്യാസന്‍ പറഞ്ഞു: “ദേവ ദേവ മഹാദേവ മഹാ 
പ്രാജ്ഞ, ജീവന്റെ പ്രപഞ്ച പാശം വിച്ഛേദിക്കുന്ന മഹാപ്രഭോ, 


എന്റെ പുത്രനായ ശുകന്റെ വേദാധ്യായനം ആരുഭിക്കുമ്പോള്‍ 
അനുഷ്ഠിക്കേണ്ട യജേഞാപവീതകര്‍മ്മത്തില്‍ പ്രണവഗാ 


യത്രീ മന്ത്രം ഉപദേശിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. 
അങ്ങ്‌ ജഗദ്‌ ഗുരുവാണല്ലോ? അതിനാല്‍ ബ്രഹ്മത്തെപ്പറ്റിയും 
പരമാത്മ തത്വത്തെപ്പറ്റിയും ഉപദേശിക്കണം. 
4. ഈശ്വരഃ ഉവാച: 

മയോപദിഷ്ടോേ കൈവല്യേ I 

സാക്ഷാത്‌ ബ്രഹ്മണി ശാശ്വതേ, 1 

വിഹായ പുത്രോ നിര്‍വേദാത്‌ 1 

പ്രകാശം യാസ്യതി സ്വയം 11 

ശിവന്‍ പറഞ്ഞു: സാക്ഷാത്‌ സനാതനമായ ബ്രഹ്മത്തെ 
പ്പറ്റി അങ്ങയുടെ പുത്രന്‌ ഉപദേശം കൊടുത്താല്‍ അവന്‍ സര്‍വ 
സ്വവും ഉപേക്ഷിച്ച്‌ വൈരാഗ്യം സ്വീകരിച്ച്‌ സ്വയം പ്രകാശ രൂപ 
ത്തില്‍ നിലകൊള്ളും. 
5. ശ്രീവേദവ്യാസ ഉവാച: 

യഥാ തഥാ വാ ഭവതു I 

ഹ്യുപാനയനകര്‍മണി 1 

ഉപദിഷ്ടേ മമ സുതേ 1 


ബ്രഹ്മണി ത്വത്‌ പ്രസാദതഃ 


സര്‍വജേഞാ ഭവതു ക്ഷിപ്രം I 

മമ പുത്രോ മഹേശ്വര I 

തവ പ്രസാദസമ്പന്നോ 1 

ലഭേന്മുക്തിം ചതുര്‍വിധാം 11 

വേദവ്യാസന്‍ പറഞ്ഞു: എന്തുമായിക്കൊള്ളട്ടെ. ഈ 
യജേഞാപനവീതസമയത്ത്‌ അങ്ങയില്‍ നിന്നും ബ്രഹ്മജ്ഞാ 
നോപദേശം സ്വീകരിച്ച്‌ അവന്‍ വളരെ വേഗം സര്‍വജ്ഞനാ 
യിത്തീരുകയും അങ്ങയുടെ അനുഗ്രഹത്താല്‍ അവന്‌ 
ചതുര്‍വിധ മോക്ഷം ലഭിക്കുകയും ചെയ്യട്ടെ. 
7. തത്‌ ശ്രുത്വാ വ്യാസ വചനം 1 

സര്‍വദേവര്‍ഷി സംസദി I 

ഉപദേഷ്ഠും സ്ഥിതഃ ശംഭുഃ I 

സാംബോ ദിവ്യാ സനേ മുദാ 

വ്യാസന്റെ ആ വാക്കു കേട്ട്‌ ഭഗവാന്‍ ശങ്കരന്‍ പ്രസന്ന 


നായി പാര്‍വതിയുമൊത്തു ദേവര്‍ഷിമാരുടെ സഭയില്‍ ഉപ 
ദേശം കൊടുക്കാനായി ഒരു ദിവ്യപീഠത്തില്‍ ഇരുന്നു. 


8. കൃതകൃത്യഃ ശുകസ്തത്ര 1 
സമാഗത്യ സുഭക്തിമാന്‍ 1 
തസ്മാത്‌ സുപ്രണവം ലബ്ധ്വാ I 


പുനരിത്യ ബ്രവീത്‌ ശിവം 11 


I 


കൃതകൃത്യനും ഭക്തിമാനുമായ ശുകന്‍ ഭഗവാന്‍ ശിവനെ 
നമസ്കരിച്ചതിനുശേഷം പ്രണവശിക്ഷ സ്വീകരിച്ച്‌ പറഞ്ഞു. 
9. ശ്രീ ശുക ഉവാച- 

ദേവാദിദേവ സര്‍വജ്ഞ 1 

സച്ചിദാനന്ദലക്ഷണ 1 

ഉമാരമണ ഭൂതേശ 1 

പ്രസീദ കരുണാനിധേ 11 

ദേവദേവ, സര്‍വജ്ഞ സച്ചിദാനന്ദലക്ഷണ, ഉമപതേ, ഭൂതേ 
ശ, കരുണാനിധേ അങ്ങു എന്നില്‍ പ്രസാദിച്ചാലും. 
10. ഉപദിഷ്ടം പരംബ്രഹ്മ 1 

പ്രണവാന്തര്‍ഗതം പരം I 

തത്ത്വമസ്യാദിവാക്യാനാം 1 


പ്രജ്ഞാദീനാം വിശേഷതഃ 11 


1. ശ്രോതു മിച്ഛാമി തത്വേന 1 

ഷഡംഗാനി യഥാക്രമം 1 

വക്തവ്യാനി രഹസ്യാനി 1 

കൃപയാദ്യ ദാശിവ 11 

പ്രണവാത്മസ്വരുപത്തെപ്പറ്റിയും അതിലും അതീതമായി 
സ്ഥിതി ചെയ്യുന്ന പര്രബഹ്മത്തെപ്പറ്റിയും അങ്ങ്‌ ഉപദേശിച്ചു. 
എന്നാല്‍ എനിക്ക്‌ തത്വമസി തുടങ്ങിയവാക്യങ്ങളെ ഷഡംന 
ന്യാസക്രമ സഹിതം കേള്‍ക്കാന്‍ ആശയുള്ളതിനാല്‍ എന്നില്‍ 
ദയവുണ്ടായി അതിരഹസ്യങ്ങളായ ആ മഹാവാക്യങ്ങളെ വിശ 
ദമായി ഉപദേശിച്ചു തന്നാലും. 
12. ശ്രീ സദാശിവ ഉവാചഃ- 

സാധു സാധു മഹാ പ്രാജ്ഞ 1 

ശുക, ജ്ഞാന നിധേ മുനേ 1 

പ്രഷ്ടവ്യം തു ത്വയാ പൃഷ്ടം I 

രഹസ്യം വേദഗര്‍ഭിതം 11 
13. രഹസ്യോപനിഷന്നാമ്നാ 1 

സഷഡംഗമി ഹോച്യതേ I 

യസ്യ വിജ്ഞാനമാത്രേണ 1 


മോക്ഷം സാക്ഷാന്ന സംശയഃ I 


14. അംഗഹീനാനിവാക്യാനി 1 
ഗുരുര്‍നോപദിശേത്‌ പുനഃ 1 
സഷഡംഗാന്യുപദിശേ 1 


മഹാവാക്യാനികൃത്സന്ശഃ 11 


15. ചതുര്‍ണാമപി വേദാനാം 1 
യഥോപനിഷദ്രഃ ശിരഃ I 
ഇയം രഹസ്യോപനിഷ I 


ത്തഥോപനിഷദാം ശിരഃ 1 


K 


16. രഹസ്യോപനിഷദ്‌ ബ്രഹ്മ I 
ധ്യാതം യേന വിപശ്ചിതാ 1 
തീര്‍ത്ഥൈഃ മന്ന്രൈശുതൈര്‍ജഡഫ്യെ- 
സ്തസ്യ കിം പുണ്യഹേതുഭിഃ 

17. വാക്യാര്‍ത്ഥസ്യ വിചാരേണ 1 
യദാപ്നോതിശരച്ഛതം 1 
ഏകവാരജപേനൈവ I 


ജഷ്യാദിധ്യാനതശ്ച യത്‌ 11 


ശ്രീ പരമശിവന്‍ പറഞ്ഞു:- ജ്ഞാന നിധിയായ ശുകദേ 
വ, അങ്ങ്‌ യഥാര്‍ത്ഥത്തില്‍ ബുദ്ധിമാനാണ്‌, വേദങ്ങളുടെ രഹ 
സ്യമയവും ജ്ഞാതവ്യവുമായ വിഷയങ്ങളെപ്പറ്റിയാണല്ലോ 
ചോദിചച്ചത്‌. അതിനാല്‍ അങ്ങക്ക്‌ രഹ സ്യോപനിഷത്ത്‌ എന്നു 
പേരുള്ള ഈ നിഗുഡഃ തത്വം ഷഡംഗന്യാസ സഹിതം ഉപദേശി 
ക്കാം. ഇതിന്റെ ജ്ഞാനം നേടിയാല്‍ മോക്ഷം സിദ്ധിക്കുമെ 
ന്നതില്‍ സംശയമില്ല. അംഗഹീനങ്ങളായ വാക്യങ്ങള്‍ ഗുരു 
ഉപദേശിക്കാന്‍ പാടില്ല. എല്ലാ മഹാവാക്യങ്ങളെയും ഷഡംഗ 
സഹിതം തന്നെ ഉപദേശിക്കേണ്ടതുണ്ട്‌. ചതുര്‍വേദങ്ങളിലും ഉപ 
നിഷദ്ഭാഗം സര്‍വശ്രേഷ്ഠമാണെന്നതു പോലെ എല്ലാ ഉപനി 
ഷത്തുകളിലും വെച്ച്‌ ഈ രഹസ്യോപനിഷത്ത്‌ ശ്രേഷ്ഠമാണ്‌. 
ഈ ഉപനിഷത്തിന്റെ പഠനാനുഷ്ഠാനങ്ങള്‍ നിര്‍വഹിച്ചവന്‍ 
പുണ്യത്തിന്‌ കാരണമായ തീര്‍ത്ഥസ്നാനമോ വേദാദിപാഠമോ 
ജപാദികളോ ഒന്നും ആവശ്യമില്ല. നൂറു വര്‍ഷം മഹാവാക്യങ്ങ 
ളെപ്പറ്റി വിചിന്തനെ ചെയ്താല്‍ കിട്ടുന്ന ഫലം വാക്യങ്ങളുടെ 
ഉപജ്ഞാതാക്കളായ ടൂഷിമാരെ സ്മരിച്ചതുകൊണ്ടും ചിന്തനാ 
ദികള്‍ കൊണ്ടും ഒരു തവണ ജപിച്ചാല്‍ ലഭിക്കുന്നതാണ്‌. 


ഓം അസ്യശ്രീമഹാവാക്യമഹാമന്ത്രസ്യ ഹംസ 
ജുഷിഃ, അവ്യക്ത ഗായത്രി ഛന്ദഃ, പരമ ഹംസോ ദേവ 
താഹം. ബീജം. സഃ ശക്തിഃ. സോഹം, കീലകം, മമ 
പരമഹംസ പ്രീത്യര്‍ത്ഥേ ജപേ വിനിയോഗഃ, സത്യം 
ജ്ഞാനമനന്തം ബ്രഹ്മ, അംഗുഷ്ഠാഭ്യാം നമഃ, നിത്യാ 
നന്ദേ ബ്രഹ്മ തര്‍ജ്ജനീഭ്യാം സ്വാഹാ നിത്യാനന്ദമയം 
ബ്രങ്മമധ്യാമാഭ്യാം വഷട്‌, യോ വൈ ഭൂമാ അനാമി 
കാഭ്യാം ഹും, യോ വൈ ഭൂമാധിപതിഃ കനിഷ്ഠികാഭ്യാം 
വാഷട്‌, ഏകമേവാദ്വിതീയം ബ്രഹ്മ കരതലകരപ്യൃ 
ഷ്ഠാഭ്യാം ഫട്‌, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മഹൃദയായ 
നമഃ, നിത്യാനന്ദോ ബ്രഹ്മ ശിരസേ സ്വാഹാ നിത്യാന 
ന്ദമയം ബ്രഹ്മ ശിഖായൈ വഷട്‌, യോ വൈ ഭൂമാ കവ 
ചായ ഹും, യോ വൈ ഭൂതാധിപതിഃ നേത്രതയായ 
വൌഷട്‌ ഏകമേവാദ്വിതീയം ബ്രഹ്മ അസ്ത്രായ ഫട്‌, 
ഭൂര്‍ഭുവസ്വരോമിതി ദിഗ്ബന്ധഃ 


ധ്യാനം 


നിത്യാനന്ദം പരമസുഖദം കേവലം 
ജ്ഞാനമൂര്‍ത്തിം 1 


ദ്വാന്ദ്വാതീതം ഗഗന സദൃശം തത്വമസ്യാദിലക്ഷ്യം 1 


D 


fh 


N 


ഏകം നിത്യം വിമലമചലം സര്‍വധീ 
സാക്ഷ്യാഭൂതം I 


ഭാവതീതം ത്രിഗുണ രഹിതം സദ്ഗുരും 
തം നമാമി 11 


അഥ മഹാവാക്യാനി ചത്വാരി യഥാ- 
1. ഓം പ്രജ്ഞാനം ബ്രഹ്മ 
2. ഓം അഹം ബ്രഹ്മാസ്മി. 
3. ഓം തത്ത്വമസി. 


4. ഓം അയമാത്മാ ബ്രഹ്മ. 


തത്വമസീത്യഭേദവാചകമിദം യേ ജപന്തി തേ ശിവ 
സായൂജ്യമുക്തിഭാജോ ഭവന്തി, തത്‌ പദമഹാ മന്ത്രസ്യ 
പരമഹംസഃ ജഷിഃ അവ്യക്തഗായത്രി ഛന്ദഃ, പരമ 
ഹംസോ ദേവതാ, ഹം ബീജം, സഃ ശക്തിഃ, സോ f 
ഹ്യം കീലകം, മമ സായൂജ്യമുക്ത്യര്‍ത്ഥേ ജപേവിനി 
യോഗഃ, തത്‌ പുരുഷായ അംഗുഷ്ഠാഭ്യാം നമഃ, ഈശാ 
നായ തര്‍ജനീഭ്യാം സ്വാഹാ അഘോരായ മധ്യമാഭ്യാം 
വഷട്‌ സദ്യോജാതായ അനാമികാഭ്യാം ഹൂം, വാമദേ 
വായ കനിഷ്ഠിതാഭ്യാം വാഷട്‌, തത്പുരുഷഃ ശാനാ 
ഘോര സദ്യോജാതവാമദേവേഭ്യോഃ നമഃ, കരതലകര 
പൃഷ്ഠാഭ്യാം ഫട്‌ ഏവം ഹൃദയാദിന്യാസഃ ഭൂര്‍ഭൂവ 
സുവരോംമിതി ദിഗ്ബന്ധഃ 


ധ്യാനം 

ജ്ഞാനം ജേഞയം ജ്ഞാനഗമ്യാദതീതം 1 

ശുദ്ധം ബുദ്ധം മുക്തമപ്യവ്യയം ച 1 

സത്യം ജ്ഞാനം സച്ചിദാനന്ദ രൂപം 1 

ധ്യായേ ദേവം തന്മഹോ ഭ്രാമാനം 1 

ത്വം പരമഹാമന്ത്രസ്യ വിഷ്ണുര്‍ജുഷി, ഗായത്രി 

ഛന്ദോ, പരമാത്മാദേവതാ, ഐംബീജം, ക്ലീം ശക്തിഃ, 
സന കീലകം, മമ മുക്ത്യര്‍ത്ഥേ ജപേ വിനിയോഗഃ, 
വാസുദേവായ അംഗൂഷ്ഠാഭ്യാം നമഃ, സങ്കര്‍ഷണായ 
തര്‍ജ്ജനീഭ്യാം സ്വാഹാ, പ്രത്യുമ്നായ മധ്യമാഭ്യാംവ 
ഷട്‌, അനിരുദ്ധായ അനാമികാഭ്യാം ഹും, വാസുദേ 
വായ ക നിഷ്ഠികാഭ്യാം വാഷട്‌, വാസുദേവ 
സങ്കര്‍ഷണേ പ്രത്യുമ്നാനിരുദ്ധേഭ്യഃ ഭുര്‍ഭുവ സ്വരോ 
മിതി ദിഗ്ബന്ധഃ, 


ധ്യാനം 
ജീവത്വം സർവഭൂതാനാം 1 
സര്‍വത്രാഖണ്ഡ വിഗ്രഹം 1 
ചിത്താഹങ്കാരയന്താരം 1 


ജീവാഖ്യം ത്വം പദം ഭജേ 11 


അസി പദമഹാമന്ത്രസ്യ മനഃ ജഷിഃ, ഗായത്രീ ഛന്ദഃ, 


അര്‍ദ്ധ നാരീശ്വരോ ദേവതാ, അവഭതാദിര്‍ഡബീജം, നൃസിംഹഃ 


ശക്തി, പഞ്ചാത്മാ കീലകം, ജീവ്രബഹൈമക്യാര്‍ത്ഥേ ജപേ ക 
യോഗഃ പൃഥിവൃബദ്ധണുകായ അംഗുഷ്ടാഭ്യാം നമഃ അബ്ദ്വ 
ണുതായ തര്‍ജനീഭ്യാം സാഹാ, തേജോബ്ദ്വ ണകായ മധ്യ 
മാഭ്യാം വഷട്‌ വായുബ്ദ്വണുകായ അനാമികാഭ്യാം ഹും, ആകാ 
ഗ്ബ്ദ്വണുകായ അനാമികാഭ്യാം വാഷട്‌ പൃഥിവൃപ്തേജോവാ 
യ്പാകാശ ബ്ദ്ൃയണുകേഭ്യഃകരതലകരപൃഷ്ഠാഭ്യാം ഫട്‌, ഭൂര്‍ഭൂവ 
സുവരോമിതി ദിഗ്ബന്ധഃ, 


ധ്യാനം 
ജീവോ ബ്രഹ്മതി വാക്യാര്‍ത്ഥം 1 
യാവദസ്തി മനഃസ്ഥിതി 1 
ഐക്യം തത്വം ലയേ കുര്‍വന്‍ 1 
ധ്യായേദസി പദം സദാ 1 
ഏവം മഹാവാക്യഷഡം ഗാന്യുക്താനി 
നാലു മഹാവാക്യങ്ങള്‍ പ്രത്യേകം അനുസ്മരിക്കാന്‍ ആട 
ചാര്യന്‍ നിര്‍ദ്ദേശിക്കുന്നു. 
1. ഓം പ്രജ്ഞാനം ബ്രഹ്മ 
(ഐതരേയോപനിഷത്ത്‌ ) 
2. അഹം ബ്രഹ്മാസ്മി 
(ബൃഹദാരണ്യകോപനിഷത്ത്‌) 
3. ഓം തത്വമസി 
(ഛാന്ദോഗ്യോപനിഷത്ത്‌) 
4. അയമാത്മാ ബ്രഹ്മ 
(മാണ്ഡുക്യോപനിഷത്ത്‌) 


ഒന്നാമത്തെ മഹാവാക്യത്തിന്റെ അനുസ്മരണം സായൂ 
ജ്യപ്രദായകമാണെന്ന്‌ പറയപ്പെടുന്നു. 


അഥ രഹസ്യോപനിഷദ്വിഭാഗശോ വാക്യാര്‍ത്ഥ 
ശ്ലോകാഃ പ്രോച്യന്തേ- 

ബബ 
യേനേക്ഷേത ശൃണോതീദം I 
ജിര്ലതി വ്യാകരോതി ച 1 
സാദ്വസാദു വിജാനാതി 1 
തത്‌ പ്രജ്ഞാന മുദീരിതം 11 
ചതുമ്മുഖേന്ദ്രദേവേഷു മനുഷ്യാശ്വഗവാദിഷു 
ചൈതന്യമേകം ബ്രഹ്മാതദ്‌ പ്രജ്ഞാനം 


ബ്രഹ്മമയ്യപി 


പിന്നെ രഹസ്യോപനിഷത്തിന്റെ വിഭാഗമനുസരിച്ച്‌ മഹാ 
വാക്യങ്ങളുടെ അറ്ത്ഥവും ധ്യാശ്ലോകങ്ങളും പറയുന്നു. ജീവി 
കള്‍ ഏതു മുഖേനയാണോ കാണുകയും കേള്‍ക്കുകയും മണ 
പ്പിക്കുകയും സ്വാദും ദുസ്വാദും അറിയുകയും ചെയ്യുന്നത്‌ 
അത്‌ പ്രജ്ഞാനമെന്ന്‌ പറയുന്നു. (്രഹ്മാവ്‌ ഇന്ദ്രന്‍ ദേവന്മാര്‍ 
മനുഷ്യര്‍ കുതിര പശു മുതലായ മൃഗങ്ങള്‍ എന്നിവയിലും മറ്റു 
സകലജീവികളിലും ഒരേ ഒരു ചൈതന്യസ്വരൂപമായ ബ്രഹ്മം 
തന്നെയാണ്‌ സ്ഥിതി ചെയ്യുന്നത്‌. ആ പ്രജ്ഞാനം - ബ്രഹ്മ 


2 


എന്നിലും സ്ഥിതി ചെയ്യുന്നു. 


I 


18. പരിപൂര്‍ണ്ണ പരാത്മാസ്മിന്‍ I 
ദേഹേ വിദ്യാധി കാരിണി 1 
ബുദ്ധേ സാക്ഷി തയാ സ്ഥിത്വാ I 


സ്ഥൂരന്നഹമീതിര്യതേ 11 


19. സ്വതഃ പൂര്‍ണ്ണഃ പരാത്മാത്ര I 
ബഅഹ്മ ശബ്ദേന വര്‍ണ്ണിതഃ I 
അസ്മീത്യൈക്യപരാമര്‍ശ- 
സ്തേന ബ്രഹ്മ ഭവാമ്യഹം 
ഈ മനുഷ്യ ശരീരം തന്നെയാണ്‌, ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക്‌ 
അധികാരി. അതില്‍ സാക്ഷി രൂപത്തില്‍ സ്ഥിതി ചെയ്യുന്ന പര 
മാത്മാവു തന്നെയാണ്‌ ബുദ്ധിസ്ഫുരണമുണ്ടാകുമ്പോള്‍ 


“ഞാന്‍ എന്ന്‌ പറയപ്പെടുന്നത്‌. പരിപൂര്‍ണ്ണമായ പരമാത്മാവു 

തന്നെയാണ്‌ ഇവിടെ ബ്രഹ്മ എന്ന്‌ പറയപ്പെട്ടിരിക്കുന്നത്‌. 

20. ഏക ഏവാദ്വിതീയ സ 

ന്നാമ രൂപവിവര്‍ജിതം 1 

സൃഷ്ടേ പുരാധുനാപ്യസ്യ 1 

താദൃക്ത്വം തദിതീര്യതേ 

21. ശ്രോതുര്‍ദേഹേന്ദ്രിയാതീതം 1 
വസ്ത്വത്ര ത്വം പദേരിതം I 
ഏകതാ ഗ്രാഹൃതേ f സീതി 


തദൈക്യമനുഭൂയതാം 


22. ദൃശ്യമാനന്ധ്യ സർവസ്യ I 


ജഗതസ്തത്വമീര്യതേ 1 
ബ്രഹ്മ ശബ്ദേന തത്‌ ബ്രഹ്മ 1 


സ്വരപകാശാത്മ രൂപകം 


സൃഷ്ടിക്കു മുമ്പ്‌ ദ്വൈതഭാവനയില്ലാത്ത നാമരുപരഹിത 
വുമായ ഒരു സത്ത ഉണ്ടായിരുന്നു. ആ ബ്രഹ്മം തത്‌ എന്ന പദ 
ത്താല്‍ പ്രതിപാദിക്കപ്പെട്ടു. ത്വം എന്ന പദത്താല്‍ പറയപ്പെട്ടിരി 
ക്കുന്നത്‌ ഉപദേശം കേള്‍ക്കുന്ന ശിഷ്യന്റെ ഇന്ദ്രിയാതീതമെന്നു 
തോന്നുന്ന ശരീരം തന്നെ. അസി എന്ന പദം കൊണ്ട്‌ ജീവ 
ന്റെയും ബ്രഹ്മത്തിന്റെയും ഏകത്വം ദ്യോതിക്കുന്നു. 


23. അനാത്മദ്ൃഷ്ടേരവിവേകനിദ്രാ 


മഹം മമ സ്വപ്നഗതിം ഗതോ ഹം 1 
സ്വരൂപസൂര്യോ ! ഭ്യൂദിതേ സ്ഫുടോക്കേഃ 1 


ഗുരോര്‍മ്മഹാവാക്യപദൈ്രപബുദ്ധേഃ 11 


അനാത്മവസ്തുവില്‍ ആത്മബുദ്ധി ഉണ്ടായതുനിമിത്തം 
ഞാന്‍ അജ്ഞാനാന്ധകാരത്തില്‍ പതിച്ച്‌ ഞാനെന്നും എന്റേ 
തെന്നുമുള്ള മോഹാത്മക സ്ഥിതിയില്‍ എത്തിക്കഴിഞ്ഞിരിക്കു 
ന്നു. ഗുരുദേവനില്‍ നിന്നും എനിക്കു ലഭിച്ച മഹാവാക്യോപ 
ദേശത്താല്‍ ആത്മ സ്വരൂപമാകുന്ന സൂര്യന്റെ ആവിര്‍ഭാവ 
ത്താല്‍ എന്റെ ഉറക്കത്തിന്‌ ഭംഗം വന്നിരിക്കുന്നു. 


K 


24. വാച്യം ലക്ഷ്യമിതി ദ്വിധാര്‍ത്ഥ സരണിഃ 


വലാച്യസ്യ ഹി ത്വംപദേ 1 


വാച്യം ഭതികമിന്ദ്രിയാദിരപിയല്ലക്ഷ്യം 
ത്വമര്‍ത്ഥാശ്ച സഃ 1 


വാച്യം തത്പദമീ ശതാകൃതമതിര്‍ലഭ്യം 
തുസച്ചിത്‌ സുഖാ- 
നന്ദ ബ്രഹ്മ തദര്‍ത്ഥ ഏഷ ച 
തയോരൈക്യം ത്വസീദം പദം Il 


25. ത്വമിതി തദിതി കാര്യേ കാരണേ സത്യുപാധഈ 1 


ദ്വിതയമിതരഥൈകം സച്ചിദാനന്ദരൂപം 1 
ഉഭയവചനഹേതു ദേശാകാലാ ച ഹിത്വാ 1 


ജഗതി ഭവതി സോ! യം ദേവദത്തോ യഥൈകഃ 


26. കാര്യോപാധിരയം ജീവഃ 1 


കാരണോപാധിരീശ്വര 1 
കാര്യകാരണതാം ഹിത്വാ 1 


പൂര്‍ണ്ണബോധോ ! വ ശിഷ്യതേ II 


മഹാവാക്യത്തിന്റെ അര്‍ത്ഥ ജ്ഞാനത്തില്‍ നിന്ന്‌ വാച്യ 
ത്തെയും അര്‍ത്ഥത്തെയും അനുസരിക്കണം. വാച്യമനുസ 
രിച്ച്‌ ഇന്ദ്രിയാദികള്‍ “ത്വം” എന്നതിന്റെ വാച്യമാണ്‌. എന്നാല്‍ 
ഇന്ദ്രിയങ്ങള്‍ക്കും അതീതമായ വിശുദ്ധ ചൈതന്യം തന്നെ 
യാണ്‌ ലക്ഷ്യാര്‍ത്ഥം. ഇങ്ങനെ അത്‌ എന്ന വാച്യം സര്‍വജ്ഞാ 
ത്മകത്വം ഈശ്വരത്വം എന്നീ ഗുണവൈശിഷ്ട്യങ്ങളോടു കൂടിയ 
പരമാത്മാവും ലഭ്യാര്‍ത്ഥം സച്ചിദാനന്ദമയമായ ബ്രഹ്മവുമാകു 
ന്നു. അതുകൊണ്ട്‌ ഇവിടെ “അസി” എന്ന പദത്താല്‍ രണ്ടു പദ 
ങ്ങളുടെയും ലക്ഷ്യാര്‍ത്ഥം മുഖേന ജീവാത്മപരമാത്മാക്കളുടെ 
ഏകീഭാവത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. കാര്യകാരണങ്ങളായ 
ഉപാധികള്‍കൊണ്ടു തന്നെ “ത്വം” “തത്‌ എന്നിവ തമ്മില്‍ ഭേദമു 
ണ്ട്‌. ഉപാധി രഹിതമായാല്‍ രണ്ടും ഒരേ സച്ചിദാനന്ദം തന്നെ. 


<» ¢ 


പ്രപഞ്ചത്തിലും അതു തന്നെയാണ്‌. അതില്‍ നിന്ന്‌ “ഇത്‌', “അത്‌” 


എന്നഭാവം നീക്കിയാല്‍ അന്തരരഹിതമായ ഒന്നുതന്നെ അവ 
ശേഷിക്കുന്നു. ഈ ജീവന്‍ കാര്യോപാധിയുക്തവും ബ്രഹ്മം 
കാരണോപാധി സഹിതവും ആകുന്നു. ഈ കാര്യകാരണോ 
പാധികളെ പരിത്യജിച്ചാല്‍ ജ്ഞാനസ്വരൂപം അവശേഷിക്കുന്നു. 
27. ശ്രവണം തു ഗുരോഃ പൂര്‍വം 1 

മനനം തദനന്തരം I 

നിദിധ്യാസനമിത്യേതത്‌ I 


പൂര്‍ണ്ണബോധസ്യ കാരണം 11 


28. അന്യവിദ്യാ പരിജ്ഞാന 1 
മവശ്യം നശ്വരം ഭവേത്‌ I 
ബ്രഹ്മവിദ്യാ പരിജ്ഞാനം 1 


ബ്രഹ്മപ്രാപ്തി കരം സ്മൃതം 11 


29. മഹാവാക്യാനുപദിശേത്‌ 1 

സഷഡംഗാനി ദേശികഃ I 

കേവലം നഹി വാക്യാനി 1 

ബ്രഹ്മണോ വചനം യഥാ I 

ഗുരു മുഖത്തില്‍ നിന്ന ആദ്യം കേള്‍ക്കണം കേട്ടതിനു 
ശേഷം മനനം ചെയ്യണം. പിന്നെ നിദിധ്യാസം വേണം 
എന്നാല്‍ മാത്രമേ ജ്ഞാനം പൂര്‍ണ്ണമാവുകയുള്ളു. എത്രമാത്രം 
നല്ലതുപോലെ അഭ്യസിച്ചാലും മറ്റു വിദ്യകളില്‍ നിന്നു ലഭി 
ക്കുന്ന ജ്ഞാനം തീര്‍ച്ചയായും നശ്വരമാണ്‌. എന്നാല്‍ ബ്രഹ്മ 
വിദ്യാപരിജ്ഞാനംസ്ഥിരവും ബ്രഹ്മ പ്രാപ്തി കരവുമാകുന്നു. 


ആചാര്യന്‍ ശിഷ്യന്‌ മഹാകാവ്യങ്ങള്‍ ഉപദേശിച്ചതുകൊണ്ട്‌ 
മാത്രമായില്ല എന്ന്‌ ബ്രഹ്മാവ്‌ അനുശാസിച്ചിരിക്കുന്നു. 


30. ഏവമുക്ത്വാ മുനിശ്രേഷ്ഠഃ 1 


രഹസ്യോപനിഷത്‌ ശുകഃ മയാ 
പിത്രാനുനീതേന I 


വ്യാസേന ബ്രഹ്മവാദിനാ 11 


31. തതോ ബ്രഹ്മോപദിഷ്കം വൈ I 
സച്ചിദാനന്ദ ലക്ഷണം 1 
ജീവന്മുക്തഃ സദാ ധ്യായന്‍ I 


തതസ്ത്വം വിഹരിഷ്യസി 11 


32. യോ വേദാദന സ്വരഃ പ്രോക്തോ 1 
വേദാന്തേ ച പ്രതിഷ്ഠിതഃ തസ്യ 1 
പ്രകൃതിലീനസ്യ 1 


യഃ പരഃ സ മഹേശ്വരഃ 11 


പരമേശ്വരന്‍ പറഞ്ഞു: “ശുകദേവാ, അങ്ങയുടെ പിതാ 
വായ വേദവ്യാസന്‍ സ്രഹ്മജാഞാനിയാണ്‌. അദ്ദേഹത്തില്‍ 
പ്രീതനായി ഞാന്‍ അങ്ങക്ക്‌ ഈ രഹസ്യോപനിഷത്ത്‌ ഉപദേ 
ശിച്ചു തരുന്നു. ഇതില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നത്‌ സച്ചിദാനന്ദ സ്വരൂ 
പമായ ബ്രഹ്മം തന്നെ. അങ്ങ്‌ ബ്രഹ്മത്തെ നിത്യവും ധ്യാനിച്ച്‌ 
ജീവന്മുക്തനാകുക. വേദാരംഭത്തില്‍ ഉച്ചരിക്കപ്പെടുന്നതും 
വേദാന്തത്തില്‍ പ്രതിഷ്ഠിതവുമായ ഓം കാര സ്വരം അതിന്റെ 
പ്രകൃതിയില്‍ താദാത്മ്യം പ്രാപിച്ചതിനു ശേഷം അതിനു അതീ 
തനായിട്ടുള്ളവനാണ്‌ സാക്ഷാല്‍ പരാപരന്‍. 


33. ഉപദിഷ്ടഃ ശിവേനേതി 1 


ജഗത്തന്മയതാം ഗതഃ 


ഉത്ഥായ പ്രണിപത്യേശം 1 
ത്യാക്താശേഷ പരിഗ്രഹഃ 11 
34. പരബ്രഹ്മപയോരാശ 1 
പ്ലവന്നിവ യയ തദാ 1 
പ്രരവജന്തം തമാലോക്യ 1 


കൃഷ്ണദ്വൈപായനോ മുനിഃ 11 


35. അനു വ്രജന്നാജുഹാവ 1 
പുരതവിശ്ശേഷകാതരഃ 1 
പ്രതിനേദുസ്തദാ സര്‍വേ I 


ജഗത്‌ സ്ഥാവര ജംഗമാഃ 11 


36. തത്‌ ശ്രുത്വാ സകലാകാരം 1 
വ്യാസഃ സത്യവതീസുതഃ 1 
പുത്രേണ സഹിതഃ പ്രീത്യാ 1 


പരമാനന്ദമു പേയിവാന്‍ 11 


ശ്രീ പരമശിവന്റെ ഈ ഉപദേശം കേട്ട്‌ ശുകദേവന്‍ 
സമസ്ത വിശ്വാസത്തിലും തന്മയനായി എഴുന്നേറ്റ്‌ ഭഗവാനെ 
പ്രണമിച്ച്‌ സര്‍വപരിഗ്രഹങ്ങളും കൈവിട്ടു പരബ്രഹ്മാംബുധി 
യില്‍ നീന്തിയതുപോലെ ആനന്ദമഗ്നനായി അവിടെ നിന്നും 
പുറപ്പെട്ടു. അതുകണ്ട്‌ വേദവ്യാസന്‍ പുത്ര വിരഹ ദുഃഖിതനായ 
പുത്രന്റെ പേര്‍ വിളിച്ച്‌ അദ്ദേഹത്തെ പിന്തുടര്‍ന്നു. അപ്പോള്‍ 
അദ്ദേഹത്തിന്റെ വിളിക്ക്‌ ഉത്തരം കൊടുത്തത്‌ പ്രപഞ്ചത്തിലെ 
സമ്പൂര്‍ണ്ണ ജഡചേതന പദാര്‍ത്ഥങ്ങളായിരുന്നു. അതോടെ 
തന്റെ പുത്രന്‍ സമ്പൂര്‍ണ്ണമായും വിശ്വമയനാണെന്നു കാണു 
കയും വ്യാസനും ശുകനെപ്പോലെ സന്തോഷത്തോടെ പരമാ 
നന്ദം ആസ്വദിക്കുകയും ചെയ്തു. 


37. യോ രഹസ്യോപനിഷദമധീതേ ഗുര്‍വനുഗ്രഹാ 
ത്സര്‍വപാപ വിനിര്‍മുക്തഃ സാക്ഷാത്‌ കൈവല്യമ 
ശ്നുതേ സാക്ഷാത്‌ കൈവല്യമശ്നുതേ ഇത്യുപനി 
ഷത്ത്‌ 


ഗുരുവിന്റെ അനുഗ്രഹത്താല്‍ യാതൊരാള്‍ ഈ രഹ 
സ്യോപനിഷത്ത്‌ അധ്യയനം ചെയ്യുന്നോ അയാള്‍ സര്‍വപാപ 
വിനിമ്മുക്തനായിത്തീര്‍ന്ന്‌ കൈവല്യം പ്രാപിക്കുന്നു. 


ശുകരഹസ്യോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


I 


N 


K 


പ (ശി1രമെപൂര്‍വരുഫൊിന്പ്യൂപണ്ട്ഘത്തുാ 


ഓം ഭദ്രം കര്‍ണ്ടേഭിഃ ശൃണയാമ ദേവാ ഭദ്രം പശ്യേ 
മാക്ഷദിര്‍ര്യ ജത്രാ സ്ഥിരൈരംഗസ്തുഷ്ടുവാം സ 
സ്തനൂഭിര്‍വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന 
ഇന്ദ്രോ വൃക്ഷശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വേവേദഃ 
സ്വസ്തി ന സ്താര്‍ക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ 
ബൃഹസ്പതിര്‍ ദധാതു ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ദേവന്മാരെ ഞങ്ങള്‍ കാതുകള്‍ കൊണ്ട്‌ നല്ലുത കാണുമാ 
റാകണേ. സുദ്യഡ്രങ്ങളായ അംഗങ്ങളാലും ശരീരത്താലും 
നിങ്ങളെ സ്തുതിച്ചു കൊണ്ട്‌ ദേവന്മാര്‍ നിങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചി 
ട്ടുള്ള ആയുസ്സു മുഴുവനും ഞങ്ങള്‍ അനുഭവിക്കണേ. മഹാ 
കീര്‍ത്തിമാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. സര്‍വ 
ജ്ഞനായ പുഷാദേവന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. അപ്രതി 
രോധ്യഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. ബൃഹ 
സ്പതി ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യണേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഒന്നാം ഉപനിഷത്ത്‌ 


1. പചിന്മയേസ്മിന്‍ മഹാവിഷ്ണാ ജാതേ ദശരഥേ 
ഹര രഘോ കുലേഖിലം രാതി രാജതേ യോ മഹീ 
സ്ഥിതഃ 


2. സ രാമ ഇതി ലോകേഷു വിദ്വദ്ഭിഃ പ്രകടീകൃതഃ 
വിദ്വദ്ഭിഃ പ്രകടികൃതഃ രാക്ഷസാ യേന മരണം യാന്തി 
സ്വേ ദ്രേകതോളഥവാ 


3. രാമരാമ ഭൂുത്വി ഖ്യാത മഭി രാമേണ വാ പുനഃ 
രാക്ഷസാന്മത്തു രൂപേണ രാഹുര്‍മ്മനസിതജം യഥാ 


4. പ്രഭഹീനാം തഥാ കൃത്വാ രാജ്യാര്‍ഹണാം മഹീ 
ഭൃതാം ധര്‍മ്മമാര്‍ഗ്ഗം ചരിത്രേണ ജ്ഞാനമാര്‍ഗ്ഗം ചനാ 
മതഃ 


5. തഥാധ്യോനേന വൈരാഘ്യ മൈശ്വര്യം സ്വസ്യ 
പൂജനാത്‌ തഥാ രാത്യസ്യ രാമാഖ്യ ഭുവി സ്യാദഥ 
തത്വതഃ 


6. രമന്തേ യോഗിനോനന്തേ നിത്യനന്ദേ ചിദാത്മനി 
ഇതി രാമ പദേനാസന പരബ്രഹ്മാഭി ധീയതേ 


ചിന്മയനായ മഹാവിഷ്ണു രഘു വംശജനായ ദശരഥമ 
ഹാരാജാവിന്റെ പുത്രനായി ജനിച്ചപ്പോള്‍ അദ്ദേഹത്തിന്റെ പേജ്‌ 
രാമന്‍ എന്നായിരുന്നു. വിദ്വാന്മാര്‍ രാമശബ്ദം വ്യാഖ്യാനിച്ചു 
കൊണ്ട്‌ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്‌. ഭൂമിയില്‍ കഴിഞ്ഞ്‌ സജ്ജന 
ങ്ങളുടെ ആഗ്രഹങ്ങളെയും പൂര്‍ത്തീകരിക്കുന്നവനും രാജാ 
വിന്റെ രൂപത്തില്‍ ശോഭിക്കുന്നവനുമാണ്‌ രാമന്‍. രാക്ഷസ 
ന്മാര്‍ക്ക്‌ ആരു മുഖാന്തിരം മരണം ഭവിച്ചു അദ്ദേഹം രാമനാ 
ണ്‌. അഭിരാമനായതുകൊണ്ടാണ്‌ രാമനെന്നു പറയപ്പെടുന്ന 


തെന്ന്‌ ചിലര്‍ പറയുന്നു. ആത്മന്നോന്നതിയാല്‍ ആരുടെ ബല 
മാണോ ഭൂമിയില്‍ പ്രസിദ്ധമായത്‌ അത്‌ രാമനെന്ന്‌ ചിലര്‍ പറ 
യുന്നു. രാഹു ചന്ദ്രനെ പ്രഭാഹീനനാക്കുന്നതുപോലെ രാക്ഷ 
സന്മാരെ പ്രഭാഹീനരാക്കിയതിനാല്‍ അദ്ദേഹം രാമനായി. രാജ്യാ 
ധികാരികളായ രാജാക്കന്മാര്‍ക്ക്‌ ശ്രേഷ്ഠമാര്‍ഗ്ഗം ഉപദേശിക്കു 
കയും ധ്യാനനിരതര്‍ക്ക്‌ വൈരാഗ്യം പ്രദാനം ചെയ്യുകയും 
നാമം ചെയ്യുന്നവരെ ജ്ഞാനമാര്‍ഗ്ഗത്തിലേക്ക്‌ നയിക്കുകയും 
ചെയ്തതിനാലാണ്‌ രാമെന്ന്‌ പേര്‍ വന്നതെന്ന്‌ ചിലര്‍ അഭിപ്രാ 
യപ്പെട്ടു. അനന്തനും നിത്യാനന്ദനും ചിദാത്മാവുമായ യാതൊ 
രുവനില്‍ യോഗികള്‍ രമിക്കുന്നു. അവനാണ്‌ രാമന്‍. രാമ പദം 
കൊണ്ട്‌ പരബ്രഹ്മമാണ്‌ സൂചിപ്പിക്കുന്നത്‌. 


7. ചിന്മയസ്യ ദ്വിതീയസ്യ നിഷ്കളങ്കസ്യാ ശരീരിണഃ 
ഉപാസകാനാം കാര്യാര്‍ത്ഥം ബ്രഹ്മണോ രൂപകല്പനാ 


8. രൂപസ്ഥാനാ ദേവതാനാം പുംസ്ത്രയംഗാസ്ത്രാദി 
കല്പനാ ദ്വിചത്വാരി ഷഡഷ്ടാനാം ദശ ദ്വാദശ 
ഷോഡശ 


9. അഷ്ടാദശാഷീ കഥിതാ ഹസ്താഃ ശംഖാദിദിര്യുതാ 
സഹ്രസാന്താവസ്ഥാ താസാം വര്‍ണ്ണവാഹന കല്പനാ 


10. ശക്തിസേനാ കല്പനാ ച ബ്രഹ്മാണ്യേവം ഹിപ 
ഞ്ചധാ കല്പിതസ്യ ശരീരസ്യ തസ്യ സേനാദി 
കല്പനാ 


1. ബ്രഹ്മാ ദീനാം വാചകോയം മന്ത്രോളമ്പര്‍ത്ഥാദി 
സംജ്ഞകാ ജപ്തവ്യോ മ്ര്തിണാനൈനാ വിനാദേവഃ 
പ്രസീദതി 


12. ക്രിയാ കര്‍മ്മേതി കര്‍ത്തൂണാ മര്‍ത്ഥം മന്ത്രോവ 
ദത്യഥ മനതാത്‌ ്രാണനാന്മന്ത സര്‍വാച്യസ്യ 
വാചകഃ 


13. സോഭയസ്യാസ്യ ദേവസ്യ വിഗ്രഹോ യന്ത്രക 
ല്പനാ വിനാ യന്ത്രേണ ചേത്‌ പൂജാ ദേവതാ ന പ്രസീ 
ദതി 


ചിന്മയനും അദ്വിതീയനുമായ ബ്രഹ്മം ദേവരഹിതനും 
അംശരഹിതനും അദ്വിതീയനും പ്രാകൃതനും ആണെങ്കിലും 
ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റാന്‍ അദ്ദേഹം ആകാരം സ്വീക 
രിക്കുന്നു. പരമാത്മസ്വരൂപത്തില്‍ സ്ഥിതി ചെയ്യുന്ന ദേവ 
ന്മാര്‍ക്കു മാത്രമാണ്‌ പുരുഷന്‍ സ്ത്രീ അംഗം അസ്ത്രം എന്നീ 
രൂപങ്ങളില്‍ സങ്കല്പമുള്ളത്‌ ഭഗവാന്റെ സാകാരരൂപം വ്യത്യ 
സ്തങ്ങളായ അവതാരങ്ങളില്‍ രണ്ട്‌ നാല്‌ ആറ്‌ എട്ട്‌ പന്ത്രണ്ട്‌ 
പതിനാറ്‌ പതിനെട്ട്‌ കൈകള്‍ ഉണ്ടെന്ന്‌ വര്‍ണ്ണിച്ചിരിക്കുന്നു. അവ 
യില്‍ ഭഗവാന്‍ ശംഖച്രകാദികള്‍ ധരിച്ചിട്ടുണ്ട്‌. എന്നാല്‍ വിശ്വ 
രൂപം ധരിക്കുമ്പോള്‍ അനേകം കൈകള്‍ ചേരുന്നു. ഈ എല്ലാ 


P 


രൂപങ്ങള്‍ക്ക്‌ വിഭിന്ന നിറങ്ങലും വചനാദികളുമുണ്ട്‌. വിഭിന്ന 
ശക്തികളും ആയുധങ്ങളും ഭഗവാനുണ്ട്‌. അങ്ങനെ സൂര്യന്‍ 
ഗണപതി ദുര്‍ഗ്ഗ തുടങ്ങിയ രൂപങ്ങളില്‍ വിവിധകല്പനകള്‍ 
ഉണ്ട്‌. വൃക്ഷാദിജഡപദാര്‍ത്ഥങ്ങളുടെയും ബ്രഹ്മാവു വരെ 
യുള്ള ദേവതകളുടെയും വാചകം രാമമന്ത്രം തന്നെ. മന്ത്രദീ 
ക്ഷസ്വീകരിച്ച്‌ വേണ്ടവിധം സാധനചെയ്താല്‍ ഭഗവത്‌ പ്രസാ 
ദമുണ്ടാകുന്നു. അഭീഷ്ടസിദ്ധിക്കായി സാധകന്മാര്‍ മന്ത്രദീക്ഷ 
സ്വീകരിക്കുന്നു. മനനം ത്രാണനും ഇവയുടെ ഗുണവിശേഷം 
ചേര്‍ന്നതാകയാലാണ്‌ മന്ത്രം എന്ന പേര്‍ സിദ്ധിച്ചത്‌ സര്‍വ 
അഭിധേയങ്ങളുടെയും വാചകം മന്ത്രമാണ്‌. സ്ത്രീ പുരുഷരൂ 
പത്തില്‍ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന്‌ വിഗ്രഹയന്ത്രം 
രചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം യന്ത്രര്‍ച്ചന കൂടാതെയുള്ള 


അര്‍ച്ചന ദേവന്മാരുടെ പ്രീതിക്ക്‌ പര്യാപ്തമല്ല. 


രണ്ടാം ഉപനിഷത്ത്‌ 


1. സോവര്‍ഭൂര്‍ജ്യോതിര്‍മ്മയോനന്ത രൂപി സ്വേനൈ 
വ ഭാസതേ ജീവത്വേനേദമോം യസ്യ സൃഷ്ടിസ്ഥിതി 
ലയസ്യച 


2. കാരണത്വേന ചിച്ചിക്ത്യാ രജഃ സത്വ തമോ 
ഗുണൈ യഥൈവ വാ ബീജസ്ഥഃ പ്രാകൃതശ്ച മഹാ 
ശ്രുമഃ 


3. തഥൈവ രാമ ബീജസ്ഥം ജഗദേതചുരാചരം രഥാ 
രൂഡ്ദാ നുത്തയസ്യ ശക്തയസ്തിര്സ ഏവച ഇതി 


4. സീതരാമാ തന്മയാവ്രത പൂജ്യ ജാതന്യാഭ്യാം 
ഭുവനാനി ദ്വിസപ്തഃ സ്ഥിതാനി ച പ്രഹതാന്യേവ 
യേഷു തതോ രാമോ മാ നവോ മായയാധ്യാത്‌ ജഗത്‌ 
പ്രാണായാത്മനേളസ്മൈ നമഃ സ്യാന്നമസ്തൈക്യം 
പ്രവദേത്‌ പ്രാശ്‌ ഗുണനേതി. 


സാകാരനായ പരമേശ്വരന്‍ സ്വയം ഭുഃ എന്ന്‌ വിശേഷി 
പ്പിക്കപ്പെടുന്നു. അദ്ദേഹം സ്വയം ആവിര്‍ഭവിക്കുന്നു. ജ്യോതി 
ന്മയനാണദ്ദേഹം സാകാരനും അനന്തനുമാണദ്ദേഹം. ദേശകാ 
ലാതീതനുമാണ്‌ ചൈതന്യശക്തികൊണ്ട്‌ പ്രാണരുപത്തില്‍ 
എല്ലാ ദേഹകാരികളിലും വസിക്കുന്നു. സത്വരജസ്തമോ ഗുണ 
ങ്ങളാല്‍ വിശ്വം സൃഷ്ടിച്ച്‌ രക്ഷിച്ച്‌ സംഹരിക്കുന്നതദ്ദേഹമാണ്‌. 
ഈ പ്രപഞ്ചവും ഓംകാരമായ മായരൂപം തന്നെ ബ്രഹ്മാ 
വിഷ്ണു ശിവന്‍ എന്നീ ത്രിമൂര്‍ത്തികളും സൃഷ്ടി സ്ഥിതി 
സംഹാരകാരിണികളായ ശക്തികളും എല്ലാം രാമന്റെ ര കാര 
ത്തില്‍ അധിഷ്ഠിതമാണ്‌. ബീജമന്ത്രത്തിൽ സീതയാകുന്ന 
പ്രകൃതിയും രാമനാകുന്ന പുരുഷനുമടങ്ങുന്നു. എല്ലാ ലോക 
വും ഈ രണ്ടുപേരില്‍ നിന്നും ഉണ്ടായി. രാമന്‍ ലീലയോടെ 
സ്വയം മനുഷ്യരൂപ്തതില്‍ പ്രത്യക്ഷമായതാണ്‌ വിശ്വപ്രാണനും 
വിശ്വാത്മാവുമായ രാമന്‍ നമസ്കാരം ഇങ്ങനം നമസ്കരിച്ച്‌ 
ഗുണങ്ങള്‍ക്കും മുമ്പ്‌ പ്രകടമായ ബ്രഹ്മരൂപിയായ രാമനോടു 
കൂടി താന്‍ ഏകീഭവിച്ചുകൊണ്ട്‌ ഞാന്‍ രാമരൂപയായ ബ്രഹ്മ 


തന്നെയാണ്‌ എന്ന്‌ ഉച്ചരിക്കുക. 


K 


1. സ്വര്‍ഭൂര്‍ജ്യോതിര്‍മ്മയോനന്ത രൂപി സ്വേനൈവ 
ഭാസതേ ജീവത്വേനേദമോം യസ്യ സൃഷ്ടിസ്ഥിതി ലയ 
സ്യച 


മൂന്നാം ഉപനിഷത്ത്‌ 


2. കാരണത്വേന ചിച്ഛക്ത്യാ രജഃ സത്വ തമോ 
ഗുണൈ യഥൈവ വാ ബീജസ്ഥഃ പ്രകൃതശ്ച മഹാ 
ദ്രുമഃ 


3. തഥെവ രാമ ബീജസ്ഥം ജഗദേതചുരാചരം രഥാ 
രൂഡ്ദാ നുത്തയസ്യു ശക്തയസ്തിസ്ര ഏവച ഇതി 


4. സീതാരാമാ തന്മയാവ്രത പൂജ്യ ജാതന്യാഭ്യാം 
ഭുവനാനി ദ്വിസപ്തഃ സ്ഥിതാനി ച പ്രഹതാന്യേവ 
യേഷു തതോ രാമോ മാ നവോ മായയാധ്യാത്‌ ജഗത്‌ 
പ്രാണായാത്മനേളസ്മൈ നമഃ സ്യാന്നമസ്തൈക്യം 
പ്രവദേത്‌ പ്രാശ്‌ ഗുണനേതി 


സാകാരനായ പരമേശ്വരന്‍ സ്വയം ഭുഃ എന്ന്‌ വിശേഷി 
പ്പിക്കപ്പെടുന്നു. അദ്ദേഹം സ്വയം ആവിര്‍ഭവിക്കുന്നു. ജ്യോതി 
ന്മയനാണദ്ദേഹം സാകാരനും അനന്തനുമാണദ്ദേഹം. ദേശകാ 
ലാതീതനുമാണ്‌ ചൈതന്യശക്തികൊണ്ട്‌ പ്രാണരുപത്തില്‍ 
എല്ലാ ദേഹകാരികളിലും വസിക്കുന്നു. സത്വരജസ്തമോ ഗുണ 
ങ്ങളാല്‍ വിശ്വം സൃഷ്ടിച്ച്‌ രക്ഷിച്ച്‌ സംഹരിക്കുന്നതദ്ദേഹമാണ്‌. 
ഈ പ്രപഞ്ചവും ഓംകാരമായ മായാരൂപം തന്നെ ബ്രഹ്മ 
വിഷ്ണു ശിവന്‍ എന്നീ ത്രിമൂര്‍ത്തികളും സൃഷ്ടി സ്ഥിതിസം 
ഹാരകാരിണികളായ ശക്തികളും എല്ലാം രാമന്റെ ര കാരത്തില്‍ 
അധിഷ്ഠിതമാണ്‌. ബീജമന്ത്രത്തിൽ സീതയാകുന്ന പ്രകൃ 
തിയും രാമനാകുന്ന പുരുഷനുമടങ്ങുന്നു. എല്ലാ ലോകവും 
ഈ രണ്ടുപേരില്‍ നിന്നും ഉണ്ടായി. രാമന്‍ ലീലയോടെ സ്വയം 
മനുഷ്യരൂപത്തില്‍ പ്രകടമായതാണ്‌ വിശ്വപ്രാണനും വിശ്വാത്മാ 
വുമായ രാമന്‌ നമസ്കാരം ഇങ്ങനെ നമസ്കരിച്ച്‌ ഗുണ 
ങ്ങള്‍ക്കും മുമ്പ്‌ പ്രകടമായ ്രഹ്മരൂപിയായ രാമനോടു കൂടി 
താന്‍ ഏകീഭവിച്ചുക്കൊണ്ട്‌ ഞാന്‍ രാമരൂപിയായ ബ്രഹ്മ തന്നെ 
യാണ്‌ എന്ന്‌ ഉച്ചരിക്കുക. 


മൂന്നാം ഉപനിഷത്ത്‌ 


1. ജീവവാചി നമോ നാമ ചാത്മാ രാമേതി ഗീയതേ 
തദാത്മികാ യാ ചതുര്‍ത്ഥീ തഥാ ചായേതി ഗീയതേ 


2. മന്ര്ത്രോയം വാചകോ രാമോ വാച്യ സ്യാദ്യോഗ 
ഏതയോ ഫലദശ്ചവ സർവേഷാം സാധകാനാം ന 
സംശയഃ 


3. യഥാ നാമീ വാചകേന നാമ്നായോഭി മുഖോഭ 
വേത്‌ തഥാ ജീവാത്മകോ മന്ത്രോ മന്ത്രിണോ ഭവേത്‌ 


4. ബീജശക്തിം ന്യസേ ദ്വക്ഷ വാമയോ മധ്യേളവി 
നാഭാമ്യഃ സ്വ വാഞ്ഛാ വിനിയോഗവാന്‍ 


5. സര്‍വേഷാ മേവ മന്ത്രണാം ഏഷ സാധാരണ 
അത്ര രാമോളനന്തരുപഃ സ്തേജസാ വഹ്നിനാ 


ല്‍ 


I 


6. സത്വനുഷ്ണഗു വിശ്വേശ്ച ദഗ്നിഷോമാത്മകം 
ജഗത്‌ ഉല്പന്ന സീതയാ ഭാതി ചന്ദ്രശ്ചന്രികയാ യഥാ 


7. പ്രകൃത്യാ സഹിതഃ ശ്യാമഃ പീതവാസാ ജടാധരഃ 
ദ്വിഭുജഃ കുണ്ഡലീരത്ന മാലീ ധീരോ ധനുഷ്ധരഃ 


8. പ്രസന്നവദനോ ജേതാ ഘൃഷഷ്ടുക വിഭൂഷിതഃ 
(പ്രകൃത്യാ പരമേശ്വര്യാ ജഗദ്യോന്യാങ്കിതാംഗഭൂത്‌ 


9. ഹേമാഭയാ ദ്വിഭുജയാ സര്‍വാലം കൃതയാ ചിതാ 
ശ്ലിഷ്ടഃ കമല ധാരിണ്യാ പുഷ്ടട കോസലജാത്മജഃ 


ആത്മാവ്‌ രാമന്‍ മുഖേനയാണ്‌ പ്രതിപാദിതമായിരിക്കു 
ന്നത്‌ നമഃ എന്നത്‌ ജീവവാചകമാകുന്നു. രാമനോട്‌ ചേര്‍ന്നിരി 
ക്കുന്നതിനാല്‍ ജീവന്റെയും ആത്മാവിന്റെയും ഏകഭാവം 
വ്യക്തമാക്കിയിരിക്കുന്നു. രാമായനമഃ എന്ന മന്ത്രത്താല്‍ രാമന്‍ 
തന്നെ വാച്യം രണ്ടിന്റെയും സമ്മേളനത്താല്‍ സകല ഉപാസ 
കന്മാര്‍ക്കും ഇച്ഛിതമായ ഫലം സിദ്ധിക്കുന്നു. ഒരാളെ പേരു 
പറഞ്ഞുവിളിച്ചാല്‍ അയാള്‍ അടുത്തു വരുമല്ലോ അതുപോലെ 
ബീജമന്ത്രമായ രാമന്‍ എന്നുച്ചരിച്ചാല്‍ രാമനും സാധകന്റെ 
മുന്നില്‍ പ്രത്യക്ഷീഭവിക്കുന്നു. ബീജത്തെ ദക്ഷിണസ്തന 
ത്തിലും ശക്തിയെ വാമ സ്തനത്തിലും കാലകത്തെ ഹൃദയമ 
ധ്യത്തിലും ന്യസിച്ച്‌ കാമന ലഭിക്കുവാന്‍ വിനിയോഗം ചെയ്യു 
ക. ധ്യാനിക്കുമ്പോള്‍ ദശരഥപുത്രനായ ശ്രീരമാനില്‍ അനന്തനും 
അവിനാശിയുമായ ഈശ്വരന്‍ എന്ന ഭാവന വേണം അദ്ദേ 
ഹത്തെ തേജോമയമായ അഗ്നിപോലെ കരുതണം. സരമ്യകാ 
ന്തിയോടെ സീതസമേതനായിരിക്കുമ്പോള്‍ അഗ്നീഷോമാത്മക 
മായ വിശ്വത്തിന്‌ കാരണമാകുന്നു. ചന്ദ്രന്‍ ചന്ദ്രികയോടൊത്ത്‌ 
ഏറെ ശോഭിക്കുന്നതുപോലെ സീതസഹിതനായി രാമന്‍ 
അത്യന്തം ശോഭചേരുന്നു. തന്റെ ആഹാദിനീശക്തിയായ സീത 
യൊത്ത്‌ രാമന്‍ ശോഭിക്കുന്നു. അദ്ദേഹം ശ്യാമളനും പീതാം 
ബരധാരിയും ജടാധാരിയും കര്‍ണ്ണങ്ങലില്‍ കുണ്ഡലവും കഴു 
ത്തില്‍ രത്നമാലയും അണിഞ്ഞവനുമാണ്‌. ദ്വിഭൂജനാണ്‌. 
ധീരനും പ്രസന്നമുഖനുമാണ്‌. ധനര്‍ധരനായ അദ്ദേഹം യുദ്ധ 
വിജയിയാണ്‌. അഷ്ട്യൈശ്വര്യസിദ്ധി ചേര്‍ന്നവനാണ്‌ വലതുഭാ 
ഗത്ത്‌ ലക്ഷ്മണന്‍ ധനുര്‍ബാണധാരിയായി നില്‍ക്കുന്നു. സീതാ 
ദേവിയില്‍ സര്‍വാലങ്കാരഭൂഷിതയും കൈയില്‍ താമരപ്പുവു 
മായി വിരാജിക്കുന്നു. 


നാലാം ഉപനിഷത്ത്‌ 


1. തഥൈവ തസ്യ മന്ത്രസ്യ യസ്യണുശ്ച സ്വങേ 
ന്തയാ ഏവം ത്രികോണരുൂപംസ്യ ത്തം ദേവാ യേ 
സമായയുഃ 


2. ശ്രുതിം ച്രകുശ്വ ജഗതഃ പതിം കല്പതരന 
സ്ഥിതം കാമരുപായ രാമായ നമോ മായാമയായ ച 


3. നമോ വേദാദിരൂപായ ഒഓങ്കാരായ നമോ നമഃ രമാ 
ധരായ രാമായ ശ്രീരാമായാത്മമൂര്‍ത്തയേ 


4. ജാനകീ ദേഹ ഭൂഷായ രക്ഷോഘ്നായ ശുഭാ 
ഗിനേ ഭദ്രായരഘുവീരായ ദശാസ്യാന്തകരൂപിണേ 


K 


രാമായനമഃ എന്ന മന്ത്രം ത്രികോണാത്മകമാണെന്ന്‌ സങ്ക 


5. രാമഭദ്ര മഹേശ്വാസ രഘുവീര നൃപോത്തമ 


ല്പം. ഒരിക്കല്‍ ദേവന്മാര്‍ ശ്രീരാമനെ കാണാന്‍ പോയി. ആ 
ഘട്ടത്തില്‍ അദ്ദേഹം കല്പ വൃക്ഷച്ചുവട്ടില്‍ ഇരിക്കുകയായി 
രുന്നു. ദേവന്മാര്‍ അദ്ദേഹത്തെ സ്തുതിച്ചു. കാമരൂപനും മായാ 
മയനും ആയ രാമന്‍ നമസ്കാരം. വേദാന്ത വേദ്യനും ഓങ്കാര 
സ്വരൂപനും ജാനകീനാഥനും രാവണാന്തകനും നൃപോത്തമനു 
മായ രാമന്‍ നമസ്കാരം. 


അഞ്ചാം ഉപനിഷത്ത്‌ 


1. ഭോദശാസ്യന്തകാസ്മക രക്ഷാം ദേഹി ശ്രിയം 
ചതേ 


2. ത്വമൈശ്വര്യം ദാപയാഥ സ്ര്സത്യാശ്വരിമാരണം 
കുര്‍വിതിസ്തുത്യ ദേവാദ്യ സ്തേന സാര്‍ദ്ധം സുഖം 
സ്ഥിതാ 


3. സ്തുവത്യേവം ഹി ജഷയഃ സ്തദാ രാവണ 
അസുരഃ രാമപത്നിം വനാഭ്യാംയ സ്വനിര്‍വൃത്യര്‍ത്ഥ 
മാദദേ 


4. സ രാവണ ഇതി ഖ്യാതോ യദധാ രാമാച്ച രാവണ 
തദ്‌ വ്യാജേനക്ഷിതും സീതാം രാമോ ലക്ഷ്മണ 
ഏവ ച 


5. വിചേരതുസ്തദാ ഭൂമ) ദേവിം സംദൃശ്യചാസുരം 
ഹത്വാ കബന്ധം ശബരീ ഗത്വാ തസ്യാജ്ഞയാതഥ 


6. പൂജിതോ വായു പുത്രേണ ഭക്തേന ച കപീശ്വരം 
ആഹൂയ ശാസ്താം സര്‍വ മാദ്യന്തം രാമലക്ഷ്മണ 


7. സതുരാമേ ശങ്കിതഃ സസ പ്രത്യയാര്‍ത്ഥം ചദു 
ന്ദുഭേ വിഗ്രഹം ദർശയാമാസ യോ രാമസ്തമചിക്ഷിപ്ത്‌ 


8. സപ്ത സാലാന്‍ വിഭിദ്യാശു മോദതേ രാഘവ 
സ്തദാ തേന സൃഷ്ടഃ കപീന്ദ്രോളസൌ സ രാമസ്തസ്യ 
പത്തനം 


9. ജഗാമ ഗര്‍ജദനുജോ വാലിനോ വേഗതോ ഗൃഹാ 
ത്വാലീ തദാ നിര്‍ജഗാമ തം വാലിനമഥാഹത്തേ 


10. നിഹത്യ രാഘവോ രാജ്യേ സുഗ്രീവം സ്ഥാവ 
യേത്തത 


അല്ലയോ രാവണാന്തക ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങള്‍ 
ക്ക്‌ ഐശ്വര്യം നല്‍കുക എന്ന്‌ അവര്‍ സ്തുതിച്ചു. ഖരവധ 
ത്തിനുശേഷം ജഷിമാര്‍ അദ്ദേഹത്തെ സ്തുതിച്ചു. ഖരാധിക 
ളുടെ വധത്തിനു ശേഷം രാവണന്‍ വന്ന്‌ സീതയെ അപഹരി 
ച്ചു. രാമശബ്ദത്തില്‍ രയും വനശബ്ദത്തില്‍ നിന്നും വനവും 
എടുത്താല്‍ രാവണനെന്ന പേരുണ്ടാകുന്നു. അല്ലെങ്കില്‍ മറ്റു 
ളളവരെ കരയിപ്പിക്കുക നിമിത്തവും രാവണനെന്ന നാമം കിട്ടി. 
സീതാപഹരണത്തിനു ശേഷം ദേവിയെ അന്വേഷിച്ചു നടക്കു 
മ്പോള്‍ കബന്ധനെന്ന രാക്ഷസനെ കൊന്നു ശബരിയെ 
സന്ദര്‍ശിച്ചു. അവളുടെ ആതിഥ്യം സ്വീകരിച്ചു. വായുപുത്ര 


P 


നായ ഹനുമാനെ ദര്‍ശിച്ചു. ഹനുമാന്‍ സുഗ്രീവനെ കൂട്ടി 

ക്കൊണ്ടു വന്ന്‌ സഖ്യം ചെയ്യിച്ചു. രാമന്റെ പരാക്രമത്തെപ്പറ്റി 

സുഗ്രീവന്‍ സംശയം പ്രകടിപ്പിച്ചപ്പോള്‍ രാമന്‍ ബാലിയാല്‍ 

കൊല്ലപ്പെട്ട ദുന്ദുഭിയുടെ ദേഹം കാണിച്ചുകൊടുത്തു. ഞൊടി 
യിടയില്‍ രാമന്‍ അത്‌ ദൂരെ വലിച്ചെറിഞ്ഞു. ഒരു ബാണം 

കൊണ്ട്‌ സപ്തസാലങ്ങള്‍ ഭേദിക്കപ്പെട്ടു. ബാലിയെ യുദ്ധത്തിനു 
വിളിച്ചു. ബാലിയും ഘോരഗര്‍ജ്ജനത്തോടെ യുദ്ധത്തിന്‌ പുറ 

പ്പെട്ടു. യുദ്ധത്തില്‍ രാമന്‍ ബാലിയെ വധിച്ച്‌ കിഷ്കിന്ധാരാജ 

സിംഹാസനത്തില്‍ സുഗ്രീവന്‍ അഭിഷിക്തനായി. 


ആറാം ഉപനിഷത്ത്‌ 
1. ഹരിനാഹൂയ സുഗ്രീവ മാഹചാശവിദ്യോധ്യനാ 


2. ആദായ മൈഥിലീമദ്യ ദദതാശ്വാശു ഗച്ഛതഃ തത 
സ്തതാര ഹനുമാ നബ്ധിം ലങ്കാം സമായയൌ 


3. സീതാം ദൃഷ്ടാസൂരന്‍ ഹത്വാ പുരം ദഗ്ധ്വാ തഥാ 
സ്വയം ആഗത്യരാമേണ സഹ ന്യവേദയത തത്വതഃ 


4. തദാ രാമഃ ക്രോധ രൂപി താതാ ഹൂയാ ഥ വാന 
രന്‍ തൈഃ സാര്‍ധമാദായാസ്ത്രംശ്ച പുരീം ലങ്കാം സമാ 
യയൌ 


5. താം ദൃഷ്ടാ തദധീശേന സാര്‍ദ്ധം യുദ്ധമകാരയത്‌ 
ഘട ശ്രോത്ര സഹസ്സാക്ഷ ജിദ്ഭ്യാം യുക്തം തമാ 
ഹവേ 


6. ഹത്വാ വിദീഷണം ത്രത സംസ്ഥാപ്യജനകാ 
ത്മജാം ആദായാങ്കസ്ഥിതാ കൃത്വാ സ്വപുരംതൈര്‍ജ 
ഗാമസ 


7. ധൃതസിംഹാസനസ്ഥഃ സല്‍ ദ്വിഭുജോ പ്രസ 
ന്നാത്മാ സര്‍വാഭരണ ഭൂഷിത 


8. മുദ്രാം ജ്ഞാനമയിം യാമ്യേ വാമേ തേജ പ്രകാ 
ശിനീം ധൃത്വാ ദ്യാഖ്യാനനിരതഃ ശ്ചിത്വയഃ പരമേശ്വരഃ 


സുഗ്രീവന്‍ വാനരന്മാരെ വിളിച്ച്‌ നിങ്ങള്‍ക്ക്‌ അറിഞ്ഞു 
കൂടാത്ത ദിക്കുകള്‍ ഉണ്ടാവില്ലെന്നും വേഗം ഇവിടെ നിന്ന്‌ പുറ 
പ്പെട്ട്‌ സീതാദേവിയെ അന്വേഷിക്കണമെന്നു ഉടന്‍ രാമന്‌ 
വിവരം കൊടുക്കണമെന്നു നിര്‍ദ്ദേശിച്ചു പിന്നെ ഹനുമാന്‍ 
സമുദ്രം ചാടി ലങ്കയിലെത്തി. സീതയെ കണ്ടു. അനേകം രാക്ഷ 
ഛസന്മാരെ കൊന്നു ലങ്ക ഭസ്മമാക്കി. ണടങ്ങിവന്ന്‌ രാമനെ 
വിവരമറിയിച്ചു തുടര്‍ന്ന്‌ രാമന്‍ കോപത്തോടെ യുദ്ധം ആരം 
ഭിച്ചു. കുംഭകര്‍ണ്ണന്‍ കൊല്ലപ്പെട്ടു. പിന്നെ ഇന്ദ്രജിത്തും രാവ 
ണനും കൊല്ലപ്പെട്ടു. വിഭീഷണനെ ലങ്കാധിപതിയാക്കി. സീത 
യൊടും വാനരന്മാരോടും കൂടി രാമന്‍ അയോധ്യയിലെത്തി, 
സിംഹാസനാരുഡനായി അദ്ദേഹത്തിന്റെ വലത്തു കൈയില്‍ 
ജ്ഞാനമുദ്രയും ഇടുത കൈയില്‍ ധനൂര്‍മയിവിദ്യയുമുണ്ട്‌. 
ഇങ്ങനെ ദ്വിഭുജധാരിയായ ശ്രീരാമന്‍ സ്വയം വ്യാഖ്യാനമുദ്ര 


യില്‍ സ്ഥിതി ചെയ്യുന്നു. 


9. ഉദഗ്‌ ദക്ഷിണയോ സ്വസ്യ ശത്രുഘ്ന ഭരത 
ഹനുമന്തം ച ശ്രോതാര മഗ്രതഃ സ്യാത്‌ ത്രികോണകം 


10. ഭരതാധസ്തു സൂഗ്രീവം ശ്രതുഘ്നാധോ വിഭീ 
ഷണം പശ്ചിമേ ലക്ഷണം തസ്യ ധൃതച്ഛത്രം ചചാമരം 


11. തദസ്തൌ താലവ്യകത കര ത്ര്യരസം പുനര്‍ദ 
ധത ഏവം ഷട്കോണമാദസ്വ ദീര്‍ഘാംഗൈരാഷ 
സംയുതഃ 


12. ദ്വിതീയം വാസുദേവാന്വയൈ രാഗ്നേയ്യാദിഷു 
സംയുതഃ തൃതീയം വായുസൂനും ച സൂഗ്രീവം ഭരതം 
തഥാ 


13. വിഭീഷണം ലക്ഷ്മണം ചം ഗദംചാരി വിമര്‍ദ്ദനം 
ജാംബവന്തം ച തൈര്യുക്ത സ്തതോ ധൃഷ്ടിര്‍ ജയ 
ന്തകഃ 


14. വിജയശ്ചസുരാഷ്ടശ്ച രറ്ഷ്ടവര്‍ദ്ധന ഏവ ച 
അശോകോ ധര്‍മ്മപാലശ്ച സുമന്രതൈരേഭിരാവൃതഃ 


16. ബഹിസ്തദായുധൈഃ പൂജ്യോ നീലാദി സമലം 
കൃതഃ വസിഷ്ഠ വാമദേവാദി മുനിഭിഃ സമുപാസിത 


ശ്രീരമാന്റെ വടക്കുഭാഗത്ത്‌ ശ്രതുഘ്നനും വലത്ത്‌ ഭര 
തനും നില്‍ക്കുന്ന ഹനുമാന്‍ മുമ്പില്‍ അഞ്ജലീബദ്ധനായി 
നില്‍ക്കുന്നു. ഇതും ത്രികോണ സ്ഥിതിയലാണ്‌. ഭരതന്റെ താഴെ 
സുഗ്രീവന്‍ ശത്രുഘാനന്റെ താഴെ വിഭീഷണന്‍, രാമന്റെ പുറ 
കില്‍ ലക്ഷ്മമണന്‍ ഛത്രവും ചാമരവുമായിരിക്കുന്നു. ഭരത 
ശത്രുഘ്നന്മാരുടെ കൈയില്‍ താലവൃന്തമുണ്ട്‌. ഭരതലക്ഷ്മണ 
ശത്രുഘ്‌നന്മാര്‍ ത്രികോണസ്ഥിതിയാലണണ്‍. രാമന്‍ ബീജമന്ത്രാ 
വൃതനാണ്‌. രാമന്റ്‌ ആഗ്നേയാദി ദിക്കുകളില്‍ വാസുദേവന്‍, 
സങ്കര്‍ഷണന്‍, ശാന്തി, സരസ്വതി, ശ്രീ പ്രദ്യുമ്ന്‍, അനിരുദ്ധന്‍ 
രതി എന്നിവരുണ്ട്‌. രാമന്‍ അവരൊത്ത്‌ ദ്വിതീയാവരണത്തിലാ 
ണ്‌. ഭരതന്‍, ശത്രുഘ്നന്‍, ലക്ഷ്മണന്‍, ഹനുമാന്‍, സുഗ്രീവന്‍, 
അംഗദന്‍, ജാംബവാന്‍, വിഭീഷണന്‍, എന്നിവര്‍ രാമനൊപ്പം 
ഉള്ളപ്പോള്‍ ത്രിതീയാവരണമുണ്ടാകുന്നു. രാരഷ്ടുവര്‍ദ്ധനന്‍, 
അശോകന്‍, സുരാഷ്ടന്‍ ഹൃഷ്ടി, ജയന്തന്‍, വിജയന്‍, സുമ 
ന്തന്‍, ധര്‍മ്മപാലന്‍, എന്നിവരോടൊപ്പം ഉണ്ടായിരിക്കുമ്പോഴും 
തൃതീയാവരണം തന്നെ. അപ്പോള്‍ ബ്രഹ്മാവ്‌, ഇന്ദ്രന്‍, അഗ്നി, 
യമന്‍, വരുണന്‍, വായു, ചന്ദ്രന്‍, നികൃതി, അനന്തന്‍, ഈശ്വ 
രന്‍, എന്നീ പത്തുദിക്പാലന്മാരാല്‍ ശ്രീരാമന്‍ സമാവൃതനാ 
യിരിക്കുമ്പോള്‍ ചതുര്‍ത്ഥാവരണം സംജാതമാകുന്നു. ഈ 
ദിക്പാലന്മാരുടെ പുറവശത്ത്‌ അദ്ദേഹത്തിന്റെ ആയുധങ്ങലാ 
ണ്‌. ഇതേ ആവരണത്തില്‍ നളന്‍ തുടങ്ങിയുള്ള വാനരന്മാര്‍ 
ഭഗവാനെ സുശോഭിതനാക്കുന്നു. അവരോടൊപ്പം വസിഷ്ഠന്‍ 
വാമദേവന്‍ തുടങ്ങിയ മഹര്‍ഷിമാരും ശ്രീരാമന്റെ ഉപാസന 
യില്‍ ലീനരായി കഴിയുന്നു. 


ഏഴാം ഉപനിഷത്ത്‌ 


1. ഏവമുദ്ദേശതഃ പ്രോക്തം നിര്‍ദ്ദേശസ്തസ്യ 
ചാധുനാ ത്രിരേഖാ പുടമാലിഖ്യ മധ്യേ താരദ്വയം 


ലിഖേത 
P 


I 


2. തന്മദ്ധ്യേ ബീജമാലേഖ്യം തദധഃ സാധ്യമാലിഖേത 
ദ്വിതീയാന്തംച തസ്യോര്‍ധ്വം ഷഷ്ഠ്യന്തം സാധകം 
തഥാ 


3. കുരുദ്വയം ചതത്‌ പാര്‍ശ്വേ ലിഖേത്‌ ബീജാന്തരേ 
രമാം തത്‌ സര്‍വം പ്രാണവാഭ്യാം ച വേഷ്ടിതം ബുദ്ധി 
ബുദ്ധിമാന്‍ 


4. ദീര്‍ഘഭാജി ഷഡസ്രേതു ലിഖേത്‌ ബീജം ഹൃദാ 
ദിഭിഃ കോണപാര്‍ശ്വേ രമാമായേ തദഗ്രേനംഗമാലി 
ഖേത 


5. ക്രോധം കോണാഗ്രാന്തരേഷു ലിഖ്യമന്ത്യദിതോ 
ഗിരം വൃത്തത്രയം സാഷ്ടപ്രതം സരോജേവിലിഖേത്‌ 
സ്വരാന്‍ 


6. കേസരേഷൃഷ്ട പത്രേ ച വര്‍ഗ്ലാഷ്ടകമഥോല്ലിഖേത്‌ 
തേഷു മാലാ മനോവര്‍ണ്ണാന്‍ ലിഖേ ദുര്‍മ്മസംഖ്യയാ 


7. അന്തേ പഞ്ചാക്ഷരാനേവം പുനരഷ്ടദളം ലിഖേത്‌ 
തേഷുനാരായണാഷ്ടാര്‍ണ്ണംലിഖേത്‌ തത്‌ കേസരേ 
രമാം 


8. തദ്‌ ബഹിര്‍ ദ്വാദശ ദളം വിലിഖേത്‌ ദ്വാദശാക്ഷരം 
തഥോം നമോ ഭഗവതേ വാ സുദേവായ ഇത്രയം 


അടുത്തത്‌ പൂജായന്ത്രത്തിന്റെ നിര്‍ദ്ദേശമാണ്‌ സമരേഖ 
കളുടെ രണ്ടു ത്രികോണമുണ്ടാക്കി അവയുടെ നടുക്ക്‌ 
പ്രത്യേകം പ്രത്യേകം പ്രണവം എഴുതണം. പിന്നെ അവ രണ്ടി 
ന്റെയും മധ്യേ ആദ്യബീജമെഴുതണം. അതിന്റെ താഴെ ഏത്‌ 
കാര്യം സാധിക്കണമോ അതെഴുതണം. സാധ്യത്തിന്റെ പേര്‌ 
ദ്വതീയാന്തമായിരിക്കണം. ആദ്യബീജത്തിന്റെ മുകളില്‍ സാധ 
കന്റെ നാമം ഷഷ്ട്യന്തമായിരിക്കണം. പിന്നെ ബീജത്തിന്റെ 
അങ്ങുമിങ്ങുമായി ഓരോ കുരുപദം വരക്കണം. ബീജത്തിന്റെ 
മധ്യത്തിലും സാധ്യത്തിന്റെ മുകളിലും ശ്രീ ലേഖനം ചെയ്യ 
ണം. ഇവയെല്ലാം രണ്ടു പ്രണവങ്ങളിലും ചേര്‍ന്നിരിക്കണം. 
പിന്നെ ആറു കോണുകളിലും ദീര്‍ഘസ്വരത്തോടുകൂടിയ മൂല 
ബീജം എഴുതണം. ഓരോന്നിന്റെയും കൂടെ ഹൃദയായ നമഃ 
എന്നു ശിരസ്സുകൊണ്ട്‌ സ്വാഹാ എന്നു എഴുതണം. കോണങ്ങ 
ളുടെ വശത്തായി ശ്രീം, (ഹീം, ക്ലീം എന്ന്‌ എഴുതണം. കോണ 
ത്തിന്റെ മുന്‍ഭാഗത്തായി ഹും എന്നും ഹും ന്റെ ഇരുവശങ്ങ 
ലിലും ഐം എന്നും എഴുതണം. പിന്നെ മൂന്ന്‌ വൃത്തമുണ്ടാക്കി 
വൃത്തങ്ങളോടൊപ്പം തന്നെ അഷ്ടദളകമലം ഉണ്ടാക്കണം. കവ 
ലത്തിന്റെ കേസരത്തില്‍ രണ്ടക്ഷരം വീതമുള്ള എല്ലാ സ്വര 
വര്‍ണ്ണങ്ങളെയും ക്രമമായി എഴുതുക. കവലത്തിന്റെ അഷ്ടദ 
ളങ്ങളില്‍ ആറുവര്‍ണ്ണങ്ങള്‍ വീതം ക്രമമായി എഴുതണം. മാലാ 
മന്ത്രത്തിലെ നാല്പത്തിയേഴ്‌ വര്‍ണ്ണങ്ങല്‍ പൂര്‍ത്തിയാക്കാന്‍ 


എട്ടാമത്തെ ദളത്തിൽ അഞ്ചു വര്‍ണ്ണങ്ങളേ ശേഷിക്കുകയുളളൂ. 


ഈ രീതിയില്‍ വീണ്ടും ഒരു കമലം തീര്‍ത്ത്‌ അതിന്റെ എട്ടുദ 
ളങ്ങലിലും ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന്റെ ഓരോ 
അക്ഷരം വീതം എഴുതണം. അതിന്റെ കേസരത്തല്‍ ശ്രീ 
എന്നെഴുതണം. മുകളില്‍ പന്ത്രണ്ടു ദളങ്ങളുള്ള കമലം 


നിര്‍മ്മിച്ച്‌ ഓരോ ദളങ്ങളിലും ദ്വാദശാക്ഷരമന്ത്രമായ ഓം നമോ 


ഭഗവതേ വാസുദേവായ എന്ന്‌ ഒരു അക്ഷരം വീതം എഴുതുക. 


എട്ടാം ഉപനിഷത്ത്‌ 


1. ആദിക്ഷാന്താന്‍ കേസരേഷു വൃത്താകാരേണ 
സംലിഖേത്‌ തദ്ബഹിഃ ഷോഡശദളം ലിഖ്യ തത്‌ 
കേസരേ ഫ്രിയം 


2. വര്‍മ്മാസ്ര്രനതി സംയുക്താ ദലേഷു ദ്വാദശാ 
ക്ഷരം തത്‌ സന്ധിഷ്വ രജാദീനാം മന്ത്രാന്‍ മന്ത്രീ സമാ 
ലിഖേത 


3. ഹും, സം, ഭും, വും, ലും, ശും, ജും ച ലിഖേത്‌ 
സമ്യക്‌ തതോ ബഹിഃ ദ്വാത്രിംശാരം മഹാപത്മം നാദ 
ബിന്ദു സമായുതം 


4. വിലിഖേത്‌ മന്ത്ര രാജാര്‍ണ്ണം സ്തേഷു പത്രേഷു 
യത്നതഃ ധ്യായേ ദഷ്ടു വസുനേകാ ദശ രുദ്രാംശ്ച തത്ര 
വൈ 


5. ദ്വാദശേനാംശ്വ തതോ ബഹിം ഭുഗൃഹം വ്രജശൂ 
ലാഡ്ദ്യം രേഖാത്രയ സമന്വിതം 


6. ദ്വാരോപേതം ച രാഗ്ന്യാദി ഭൂഷിതം ഫണിസു 
യുതം അനന്തോ വാസുകിശ്ചൈവ തക്ഷഃ കര്‍ക്കോട 
പത്മകഃ മഹാപരമശ്ച ശംഖശ്ച ഗുളികോഷ്ടുയ 
പ്രകീര്‍ത്തിതാ 


“അ' മുതല്‍ ക്ഷ വരെയുള്ള വര്‍ണ്ണങ്ങള്‍ അഷ്ടദളകമല 
ത്തിന്റെ കേസരങ്ങളില്‍ വൃത്താകാരത്തിലെഴുതുക. അതിന്റെ 
പുറമേ വീണ്ടും പതിനാറുദളങ്ങളുള്ള കമലം തീര്‍ത്ത്‌ കേസര 
ത്തില്‍ ഹ്രീം എന്നെഴുതണം. അതിന്റെ പതിനാറുദളങ്ങളിലോ 
രോന്നിലും ഓരോ അക്ഷരം എന്ന ക്രമത്തില്‍ ഹും ഫട്‌ നമഃ 
എന്നും ദ്വാദശാക്ഷര മന്ത്വു എഴുതണം. ദളങ്ങളുടെ സന്ധി 
കളില്‍ ഹനുമാനെപ്പോലുള്ള വീരപുരുഷന്മാരുടെ ബീജമന്ത്രം 
എഴുതണം. പുറമെ നാദബിന്ദുവോടു കൂടിയ മുപ്പത്തിരണ്ടു ദള 
ങ്ങളുള്ള വിശാലകമലം നിര്‍മ്മിക്കണം. ദളങ്ങളില്‍ അഷ്ടവസു 
ക്കള്‍ ഏകാദശരുദ്രന്മാര്‍ ദ്വാദശാദിത്യന്മാര്‍ എന്നിവരെയും സര്‍പ്പ 
ത്തെയും ധരിക്കുന്ന വഷട്കാരചിഹവും ധ്യാനവും ചെയ്യണം. 
32 ദളങ്ങളുള്ള ഈ കമലത്തിന്റെ പുറത്ത്‌ ദൂപുര യന്ത്രം 
നിര്‍മ്മിച്ച്‌ അതിന്റെ നാലുഭാഗത്തും വ്രജവും കോണുകളില്‍ 
ശൂലവും അടയാളപ്പെടുത്തണം. ദൂപുരത്തെ മൂന്നു രേഖക 
ളോട്‌ യോജിപ്പിക്കണം. ഈ രേഖകള്‍ സത്വരജസ്തമോ ഗുണ 
ങ്ങളെ സൂചിപ്പിക്കുന്നു. മണ്ഡപത്തിലേതു പോലെ ഇതിനും 
കവാടങ്ങള്‍ വേണം. ദൂപുരത്തില്‍ രാശി മുതലായവ തീര്‍ത്ത്‌ 
അതിനെ മറ്റു ഭാഗങ്ങളുമായി ഘടിപ്പിക്കണം. 


ഒന്‍പതാം ഉപനിഷത്ത്‌ 


1. ഏവം മണ്ഡവമാലിഖ്യ തസ്യ ധിക്ഷു 
വിദിക്ഷു ച 


P 


വ 


2. നരസിംഹം ച വാരാഹം ലിഖേത്‌ മന്ത്ര ദ്വയം 
രാഥാ കൂടോ രേഥാനുഗ്രഹേന്ദു നാദശക്ത്യാദി 
ഭിര്‍യുതഃ 


3. യോനസിംഹഃ സമാഖ്യതോ ഗൃഹമാരണകര്‍മ്മണി 
അന്ത്യോര്‍ധീശ വിയദ്‌ ബിന്ദു നാദബീജം ച സാകരം 


4. ഹുങ്കാരം ചാത്രരാമസ്യ മാലാമന്ത്രോളധുനേരിതഃ 
താരോനതിശ്ച നിദ്രായാഃ സൂതിര്‍മേ ദശകാമികാ 


5. രൂദ്രേണ സംയുതാവഹ്നിര്‍ മേധാമരവിഭൂഷിതാ 
ദീര്‍ഘാക്രൂരകൃതാഹ്യാദി ത്യോ ദീര്‍ഘനമാനകാ 


6. ക്ധധാ കോധിന്യമോഘാച വിശ്വമപ്യഥ മേധയാ 
യുക്താ ദീര്‍ഘാ ജ്വാലിനീയ സുസുക്ഷ്മാ മൃത്യു 
രൂപിണി 


7. സ പ്രതിഷ്ടും ഹ്യാദിനീത്വതക്‌ കേഷ്വളഃ പ്രീതിശ്ച 
സാമരാ ജ്യോതി സ്തീക്ഷ്‌ണാഗ്നി സംയുക്താ 
ശ്വേതാനുസ്വാരസംയുതാ 


8. കാമികാ പഞ്ചമൂലാന്തഃ താന്താന്തഃ ധാന്ത ഇത്യഥ 
സസാനന്തോ ദീര്‍ഘയുത്രാ വായുഃ സൂക്ഷ്മയുതോ 
വിഷഃ 


9. കാമികാ കാമികാ രുദ്ര യുക്താഥോഥ സ്ഥിരാ 
സ്വസാ താപിനീ ദീര്‍ഘയുക്താ ഭൂ തനലോഗ്നേ നിലഃ 


10. നാരായണാത്മകഃ കാല പ്രാണാം ഭോവിദ്യയാ 
യുതഃ പീതാരതിസ്തഥാ ലാന്തോ യോന്യായുക്തോ 
ന്തതോ നതിഃ 


11. സപ്ത ചത്വാരിംശദ്‌ വര്‍ണ്ണഗുണാന്ത സ ഗുണഃ 
സ്വയം രാജ്യാഭിഷിക്തസ്യ തസ്യ രാമസ്്യോക്തക്രമാ 
ലിഖേത്‌ 

ബ്‌ 


12. ഇദം സര്‍വാത്മകം യന്ത്രം പ്രായുക്തമൃഷിസേ 
വിതാ സേവകാനാം മോക്ഷകര മായുരാരോഗ്യ 
വര്‍ദ്ധനം 


13. അപുത്രാണാം പൂ്രദം ച ബഹുനാ കിമനേന 
വൈ പ്രാപ്നുവന്തി ക്ഷണാത്‌ സമ്യ ഗമുശ്ര ധര്‍മ്മാദി 
കാനപി 


14. ഇദം രഹസ്യം പരമ വീശ്വരേണാപി ദുര്‍ഗമം ഇദം 
യന്ത്രം സമാഖ്യാമാ ന ദേയം പ്രാകൃതേ ജനേ ഇതി 


ദൂപുരയന്ത്രം വരച്ചതിനുശേഷം അതിന്റെ നാലു ദിക്കു 
കളിലും നാരസിംഹ ബീജമന്ത്രവും കോണങ്ങലില്‍ പന്ത്രണ്ടു 
ബീജമന്ത്രവും എഴുതണം. അനുഗ്രഹം, ഇന്ദുനാദം ശക്തി മുത 
ലാവയോടു കൂടിയ അക്ഷരമന്ത്രം തന്നെയാണ്‌ നാരസിംഹ 
ബീജമന്ത്രം. ഈ മന്ത്രം ശത്രുസംഹാകരനും ഗ്രഹബാധകള്‍ 
നശിപ്പിക്കുന്നതും ഇച്ഛിതകാര്യം സാധിക്കുന്നതുമാണ്‌. അന്ത്യ 
വര്‍ണ്ണം അധീശബിന്ദു നാദം ശക്തി മുതലായവയോടു കൂടിയ 
ഹുംവാരാഹമന്ത്രമാണ്‌. രാമന്റെ മാലാമന്ത്രമാണെങ്കില്‍ അതില്‍ 
ആദ്യം പ്രണവം നമഃ നിദ്ര സ്മൃതി മേധ, കാമിക എന്നിവയാ 


ണ്‌. അത്‌ രുദ്രയുക്തവും പിന്നീട്‌ അമരത്താല്‍ അലംകൃതമായ 
അഗ്നിയും മേധയുമാണ്‌. പിന്നീട്‌ അക്രൂരം ചേര്‍ന്ന ദീര്‍ഘക 
ലയാണ്‌. പിന്നെ ഹ്യാദിനി. അതിനുശേഷം മാനദ എന്ന കല 
യാല്‍ വിഭൂഷിതമായ ദീര്‍ഘകല. പിന്നീട്‌ ക്ഷുധ. അങ്ങന 

െഓം നമോ ഭഗവതേ രഘുനന്ദനായ എന്നായി. പിന്നീട്‌ 
ക്രോധിനി അമേഘമേധ എന്നിവയോടു കൂടിയ വിശ്വമാണ്‌. 
പിന്നെ ദീര്‍ഘം ജ്വാലിനി സൂക്ഷ്മം ചേര്‍ന്നതാണ്‌. പിന്നീട്‌ 
പ്രതിഷ്ഠ ചേര്‍ന്ന പ്രണവ കല. പിന്നെ ഹ്യാദിനിയും ത്വക്കും, 
ഇവിടെ രക്ഷോഘ്‌ന വിശദായ എന്ന്‌ പൂര്‍ത്തിയാകുന്നു. 

പിന്നീട്‌ കേഷ്വള പ്രീതി അമരം ജ്യോതി അഗ്നി സംയുക്തമായ 
തീക്ഷ്മ അനുസ്വാരയുക്തമായ ശ്വേത പിന്നീട്‌ കാമിക, വ യും 
ദ യും അനന്തയുക്തമായ നയും ദീര്‍ഘയുക്തമായ വായുവും 
സൂക്ഷ്മ ഇകാരം സ്ഥിരയും ഏയുടെ മാത്രായുക്തമായ സ 
യും ആകുന്നു. ഇതില്‍ നിന്നു മധുരപ്രസന്ന വദനനായ അമി 
തതേജസ്സേ ആയിത്തീര്‍ന്നു. അനന്തരം താപിനി ദീര്‍ഘഭൂവും 
അനിലയില്‍ നിന്ന ബലയും ഉണ്ടായി. പിന്നെ അനന്തന്‍ അന 
ലന്‍ നാരായണാത്മകമായ മകാരം പ്രാണനില്‍ നിന്ന രമയ 
ഇവയും വിദ്യാമയമായ അംഭസ്സ്‌ പീതരതി, ഏയുടെ മാത്രായു 
ക്തമാ വ ആണ്‌. ഇതില്‍ നിന്ന്‌ വിഷ്ണുവേ ഉണ്ടായി ഒടുവില്‍ 
നമഃ യും പ്രണവും ഇത്‌ നാല്പത്തി ഏഴക്ഷരമുള്ള രാജ്യാഭി 

ഷിക്തരാമനെ സംബന്ധിക്കുന്ന മാലാമന്ത്രമാണ്‌. സഗുണനാ 
ണെങ്കിലും രാമന്‍ സാധകന്മാരുടെ ത്രിഗുണങ്ങളെയും നശിപ്പി 
ക്കുന്നവനാണ്‌. ഈ മന്ത്രം ക്രമമായി എഴുതണം. മന്ത്രം സർവാ 
ത്മകമാണ്‌. പണ്ടത്തെ വിദ്വാന്മാര്‍ ഇത്‌ പറഞ്ഞു കൊടുത്തിട്ടു 

ണ്ട്‌. ഇത്‌ സേവിക്കുന്ന സാധകന്മാര്‍ക്ക്‌ ആയുസ്സും ആരോ 

ഗ്യവും വര്‍ദ്ധിക്കും. ഒടുവില്‍ സംസാരമുക്തിയും ലഭിക്കും. 

പുത്രഹീനന്മാര്‍ക്ക്‌ പുത്രലാഭം ഉണ്ടാകും. ധര്‍മ്മജ്ഞാനവൈ 

രാഗ്യ ഐശ്വര്യാദിസര്‍വാഭീഷ്ടുങ്ങലും ഇതിനാല്‍ ലഭിക്കും. 

ഗോപനീയമാണിത്‌. ദീക്ഷ ആവശ്യമാണ്‌. അനധികാരികള്‍ക്ക്‌ 
ഇത്‌ ഉപദേശിക്കാന്‍ പാടില്ല. 


പത്താം ഉപനിഷത്ത്‌ 


1. ഓം ഭൂതാദികം ശോഭയേത്‌ ദ്വാരപൂജാം കൃത്വാപ 
ദ്മാദ്യാസനസ്ഥഃ പ്രസന്നഃ അര്‍ച്ചാവിധാവസ്യധ രോ 
ധ്യംപാര്‍ശ്വാര്‍ച്ചനം മധ്യപത്മാര്‍ച്ചനം ച 


2. കൃത്വാ മുദുശ്ശക്ഷ്ണു സുതൂലികായാ രത്നാസ 
നേദേശികമര്‍ച്ചയിത്വാ ശക്തിം ചാധാരാഖ്യകാം കൂര്‍മ്മ 
നാഗ പൃഥിവ്യബജേ സ്വാസാനാഥഃ പ്രകല്പ്യ 


3. വിഘ്നം ദുര്‍ഗ്ഗാം ക്ഷ്രേതവാലം ചവാണീം 
ബിജാദികാംശ്ചാഗ്നിം ദേശാദികാംശ്ച പീഠസ്യാ്ഘി 
ഷ്വേവ ധര്‍മ്മാദികാംശ്ച തത്വാ പൂര്‍വാംസ്തസ്തസ്യ 
ഭിക്ഷ്വാര്‍ച്ചയേച്ച 


4. മധ്രേക്രമാദക്ത വിധ്വഗ്നി തേജാം സ്യൂവ പത്യം 
പത്യാദി മൈര്‍ച്ചിതാനി രജഃ സത്വം തമ ഏതാനി വൃത്ത 
ത്രയം ബീജഡ്യം ക്രമാദ്‌ ഭാവയേച്ച 


2 


I 


5. ആശാഖ്യാശ്വ സ്വപ്യഥാത്മാന മന്തഃ ജ്ഞാനാ 
ത്മാനം ചാര്‍ച്ചയേത്തസ്യ ഭിക്ഷുമായാവിദ്യേ യേ കലാ 
പാരതതോ 


6. സംപൂജയേത്‌ വിമലാദ്യാശ്ച ശക്തി രഭ്യര്‍ച്ചയേ 
ദ്ദേവമാവാഹയേച്ച അംഗവ്യൂഹാനി ജലാദ്ദൈശ്വ 
പൂജ്യ ധ്യാഷ്ട്യാദികൈര്‍ ലോക പാലൈ സ്തദസ്ത്രം 


7. വസിഷ്ഠാദ്യൈര്‍മുനിഭിര്‍ നീലമുഖ്യൈ രാരാധ 
യേദ്‌ രാഘവം ചന്ദനാദ്യൈ മുഖ്യോവഹാരൈര്‍ വിവി 
ധൈശ്ച പൂജ്യ സ്തസ്മൈ ജപാദിംശ്ച സമൃക്‌ 
സമപ്യ 


8. ഏവം ഭൂതം ജഗദാധാരഭൂതംരാമം വന്ദേ സച്ചിദാ 
നന്ദരൂപം ഗദാദി ശംഖംബ്ജധരം ഭവതി സ യോ 
ധ്യായേന്മോക്ഷമാപ്നോതി സര്‍വഃ 


9. വിശ്വഴ്യാപീ രാഘവോഥാ തദാനീം മന്ദര്‍ദധേ 
ശംഖചക്രേ ഗദാബ്ജേ കൃത്വാ രമാസഹിതഃ സാന്ദജശ്ച 
സപത്നജഃ സാനുഗഃ സര്‍വലോകീ 


10. തദ്‌ ഭക്തായ ലബ്ധകാമാശ്ച മുക്ത്വാ രഥാപദം 
പരമം യാന്തി തേ യ ഇമാ ജചഃ സര്‍വകാമാര്‍ത്ഥദാശ്ച 
യേ പഠന്യുമലാ യാന്തി മോക്ഷം ചിന്മയേസ്മിന്‍ 
സ്ത്രയോദശ സ്വഭൂര്‍ ജ്യോതിഃ തിര്സഃ സീതാരാമാവേ 
കജീവവാചീ ഷട്ഷട്ഭിഃ ഭൂതാദികമേകാദശ പഞ്ചഖ 
ണ്ഡേഷു ത്രിനവതി 


ദ്വാരപൂജ കഴിഞ്ഞ്‌ പത്മാസനത്തിലോ മറ്റേതെങ്കിലും 
ആസനത്തിലോ ഇരുന്ന്‌ പഞ്ചഭൂത ശുദ്ധി ചെയ്യണം. രാമപൂ 
ജാവിധിയില്‍ സിംഹാസനത്തിന്റെ പുറകിലുള്ള താഴത്തെ 


ഭാഗം മുകളിലത്തെ ഭാഗം ഇവ രണ്ടു പാര്‍ശ്വങ്ങള്‍ എന്നിവയും 


പൂജിക്കണം. പുറകില്‍ മുകളില്‍ മധ്യതമമായി ലം 
ചെയ്യുന്ന അഷ്ടരദള കമലത്തെയും പൂജിക്കണം. രത്നം പതിച്ച 
സിംഹാസനത്തില്‍ ആചാര്യനെ പൂജിക്കണം. ആശ്രയത്രി 
യാക്തി കൂര്‍മ്മം, നാഗം, പൃഥ്വി ഇവ പൂജിക്കണം. വിഘ്നേ 
ശ്വരന്‍, ദുര്‍ഗ്ഗക്ഷേത്ര പാലന്‍, സരസ്വതി എന്നിവരില്‍ ബീജം 
സമര്‍പ്പിച്ച്‌ നാമത്തോടൊപ്പം ചതുര്‍ത്ഥീ വിഭക്തി ചേര്‍ത്ത്‌ പൂജി 
ക്കണം. കോണ്‍ തലയിലും അധര്‍മ്മം, അനര്‍ത്ഥം അകാമം 
അറോക്ഷം എന്നവയിലും പൂക്വാദിദിക്കുകളിലും പൂജ 
വേണം പുറകില്‍ മുകളിലെ മധ്യഭാഗത്തും, സൂര്യന്‍, ചന്ദ്രന്‍ 
അഗ്നി, എന്നിവരെ പൂജിക്കുക. യന്ത്രത്തിലെ സത്വരജോഗുണ 
പ്രതീകമായ മൂന്നു വൃത്തങ്ങലുടെയും പൂജ ചെയ്യുക. പിന്നെ 
ദിക്കുകളിലും കോണുകളിലും നിര്‍മ്മിച്ച കമലകങ്ങലുടെ 
അഷ്ടദളങ്ങളെ പൂജിക്കുക. മധ്യസ്ഥ ദളങ്ങളില്‍ ആഗ്നേയ 
കോണ്‍ തുടങ്ങി ക്രമമായി ആത്മാവ്‌, അന്തകാത്മാവ്‌ പരമാ 
ത്മാവ്‌ ജ്ഞാനാപൂര്‍വദിക്കുകളില്‍ മായ വിദ്യകല പര എന്നീ 
തത്വങ്ങള്‍ പൂജ ചെയ്യുക. വിമലാദി ശക്തികളുടെയും പൂജ, 
മുഖ്യദേവതാര്‍ച്ചനം, അംഗവ്യൂഹങ്ങളുടെ പൂജ, ഘൃഷ്ടി മുത 
ലായ ലോകപാലകന്മാര്‍ അവരുടെ അസ്ത്രങ്ങള്‍, വസിഷ്ഠാദി 
മുനിമാര്‍ ഇവര്‍ക്കും ശ്രീരാമനും പൂജ അര്‍പ്പിച്ച്‌ ജപാദികള്‍ 
സമര്‍പ്പിക്കുക തുടര്‍ന്ന്‌ ശ്രീരാമ സ്തുതി ചെയ്യുന്ന ഉപാസകന്‍ 
മോക്ഷം പ്രാപിക്കുന്നു. ദേഹ സഹിതം അന്തര്‍ധാനം ചെയ്ത 
രാമന്റെ ആയുധങ്ങലം സ്വര്‍ഗ്ഗാരോഹണത്തോടെ അപ്രത്യക്ഷ 
മായിരുന്നു. പരമധാമം പ്രാപിച്ച്‌ അദ്ദേഹത്തിന്റെ പരിവാരങ്ങ 
ളെയെല്ലാം അതുപോലെ പരമധാമത്തലെത്തി. ഭക്തന്മാര്‍ക്കും 
പരമഗതി ലഭിക്കുന്നു. മുകളില്‍ കൊടുത്ത ജക്കുകള്‍ സർവാ 
ക്ഷീഷ്ടുങ്ങലും സത്വവും പ്രദാനം ചെയ്യുന്നതാണ്‌. ഇത്‌ അധ്യ 
യനം ചെയ്യുന്ന ഭക്തര്‍ക്കും മോക്ഷം സിദ്ധിക്കുന്നതാണ്‌. 


ശ്രീരാമപൂര്‍വതാപിന്യുപനിഷത്ത്‌ സമാപിച്ചു. 


Sn se 


പ സന്ദ്രോബോപണട്ഷത്ത്‌ ൭ 
യാ 


ശാന്തിപാഠം 


ഓം. അപ്യായന്തു മമാംഗാനി വാക്‌ (പ്രാണ 
ശ്വകഷുഃ ശ്രോഗ്രമഥോ ബലമിന്ദിയാണി. ചസര്‍ 
വാണി. സര്‍വം ബ്രഹ്മോ പനിഷദം മാഹം ്രഹ്മ 
നിരാകരോദനിരാകരണ മസ്തു അനിരാകരണം മേ 
അസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു 
ധര്‍മ്മാസ്തേ മയി സന്തുതേ മയി സന്തു. ഓം ശാന്തി: 


ശാന്തി: ശാന്തിം. 


എന്റെ അംഗങ്ങള്‍ പുഷ്ടിയെ പ്രാപിക്കട്ടെ. വാക്ക്‌ 
പ്രാണന്‍ ചക്ഷസ്സു ശ്രോതം ബലം എന്നിവയും സകല ഇന്ദ്രി 
യങ്ങളും പുഷ്ടിയെ പ്രാപിക്കട്ടെ. എല്ലാ ഉപനിഷത്തുകളും 
ബ്രഹ്മം തന്നെയാണ്‌ ഞാന്‍ ബ്രഹ്മത്തെ കൈവിടാതിരിക്ക 
ട്ടെ. ഇങ്ങനെ ബ്രഹ്മനിരതനായ എനിക്ക്‌ ഉപനിഷത്തില്‍ 
പ്രതിപാദിതമായ ധര്‍മ്മങ്ങള്‍ കൈ വരട്ടെ. ഓം. ശാന്തി: 


ശാന്തി: ശാന്തി: 


P 


ഒന്നാം അദ്ധ്യായം 


1. അഥാതഃ സംന്യാസോപാനിഷദം വ്യാഖ്യാസ്യാമഃയ; 
അനുക്രമേണ സംന്യാസ്യതി സ സംന്യസ്ത ഃ ഭവതി. 
കഃ അയം സംന്യാസഃ ഉച്യാതേ കഥം യഃസംന്യ 
സ്തോ ഭവതി യഃ ആത്മാനം (കിയാഭിഃ ഗുപ്തം 
കരോതിഃ മാതരം പിതര ഭാര്യാം പുത്രാന്‍ ബന്ധുരന്‍ 
അനുമോദയിത്വാ യേ ച അസ്യ ഭൃത്വിജഃതാന്‍ സര്‍ 
വാംശ്ച പൂര്‍വവത്‌ പ്രാണിത്വാ വൈശ്വാനരേഷ്ടിം 
നിര്‍വഹേത്‌. സര്‍വസ്വം ദദ്യാത്‌ യജമാനസ്യ ഗാഃ 
ൃത്വിജഃ സര്‍വൈഃപാത്രൈഃ സമാരോപ്യ യദാഹവ 
നിയേ ഗാര്‍ഹപത്യേ വാ അമ്പാഹാരൃയപചനേ സഭ്യാ 
വസ്ഥ്യയോശ്ച പ്രാണാപാന വ്യാനോദാനസമാനാന്‍ 
സര്‍വാന്‍ സർവേഷു സമാരോപയേത്‌. സ ശിഖാന്‍ 
കേശാന്‍ വിസൃജ്യ യജേഞാപവീതം ഛിത്വാ പുത്രം 
ദൃഷ്ട്വാ ത്വം യജ്ഞഃത്വം സര്‍വം ഇതി അനുമ 
ന്ത്രയേത്‌, യദി അപുത്രഃ, ത്വം സര്‍വം ഇതി അനുമന്ത്ര 
യേത്‌, യദി അപു(ധതഃ ഭവതി, ആത്മാനമേവ ഇമം 
ധ്യാത്വാ അനവേക്ഷമാണഃ പ്രാചീമുദിചിം വാ ദിശം 
പ്രവജേത്‌ ച. ചതുര്‍ഷു വര്‍ണ്ണേഷു ഭിക്ഷാചര്യം 
ചരേത്‌. പാണിപാത്രേണാശനം കുര്യാത്‌. ഓഷധവ 
ദശനമാചരേത്‌. ഓഷധവദശനം പ്രാശ്നനീയാത്‌. 
യഥാലാഭമശ്നിയാത്‌. ്രാണസന്ധാരണാര്‍ത്ഥം 
യദാമേദോവൃദ്ധിര്‍ന ജായതേ. കൃശോ ഭൂത്വാ ഗ്രാമ 
ഏകരാത്രം, നഗരേ വാപി വസേത്‌. പക്ഷാ വൈ 
മാസാ ഇതി. ദര മാസന വാ വസേത്‌ വിശീര്‍ണ്ണ 
വസ്ത്രം വല്ക്കലം വാ പ്രതിഗൃഹ്ണീ യാത്‌ 3 യദി 
അശക്തഃ ഭവതി ക്ലേശത തപ്യതേ തപ ഇതിയാവാ 
ഏവം പശ്യതി കിം അസ്യ യജ്ഞോ പവീതം യദ്‌ 
ആത്മധ്യാനം, വിദ്യാ സാ ശിഖാ, നീരൈഃ സര്‍വത്ര 
അവസ്ഥിതൈഃ കാര്യം നിര്‍വര്‍ത്തയന്‍ ഉദരപാത്രേണ 
ജലതീരേ നികേതനം. ്രഹ്മവാദിനോ വദന്തി 
അസ്തമിത ആദിത്യേ കഥം വാ അസ്യ ഉപസ്പര്‍ 
ശനം ഇതി. താന്‍ ഹോവാച യഥാ അഹനി തഥാ 
രാത്ര ന അസ്യനക്തം ന ദിവാ. തദവി ഏതദ്‌ ജൂഷി 
ണോക്തം. സകൃത്‌ ദിവാഹ ഏവ അസ്മൈ ഭവതി 
യ ഏവം വിദ്വാന്‍ ഏതാന്‍ ആത്മാനം സംധത്തേ. 


സന്യാസോപനിഷത്തിനെപ്പറ്റി പറയുന്നു. ക്രമേണ 
പ്രപഞ്ചത്തെ തൃജിക്കുന്നവനാണ്‌ സംന്യാസി. സംന്യാസം 
എന്താണ്‌? സംന്യാസം എങ്ങനെയാണ്‌? ആത്മാവിനു വേണ്ടി 
ക്രിയകളെ പരിതൃജിക്കുന്നവനാണ്‌ സന്യാസി? മാതാവ്‌, 
പിതാവ്‌, പുത്രന്‍, സഹഓദരന്‍ എന്നിവരുടെ സമ്മതപ്രകാരം 
യജ്ഞം ചെയ്യിക്കുന്നവരെ എന്നത്തെയും പോലെ നമസ്ക 
രിച്ച്‌ വൈശ്വാനരയജ്ഞംചെയ്യുക. ഈ ഘട്ടത്തില്‍ യജമാനന്‍ 
തന്റെ സര്‍വസ്വവും ദാനം ചെയ്യുകയും ജത്വിക്കുകള്‍ സകല 
സാമഗ്രികളും പാത്രങ്ങളും സഹിതം ഹവനം ചെയ്യകയും 
വേണം. ആഹവനീയം, ഗാര്‍പിപത്യം ദക്ഷിണാഗ്നി എന്നീ 
മൂന്നു വിധത്തിലുളള അഗ്നികളെയും സഭ്യവും ആവസ്ഥ്യ 
വും പ്രാണന്‍ അപാനന്‍ വ്യാനന്‍ ഉദാനന്‍ സമാനന്‍ എന്നീ 


വായുക്കളെയും ആരോപിക്കേണ്ടതുണ്ട്‌. തലമുടി വടിച്ച്‌ 
കളഞ്ഞ്‌ പൂണല്‍ പൊട്ടിച്ച്‌ പുത്രനോട്‌ ഇങ്ങനെ പറയണം. 
“നീ യജ്ഞസ്വരൂപനാണ്‌ സര്‍വസ്വരൂപനാണ്‌.” പുത്രനി 
ല്ലെങ്കില്‍ തന്റെ ആത്മാവിനോട്‌ ഇങ്ങനെ ഉപദേശിക്കണം. 
പിന്നെ കിഴക്കോട്ടോ വടക്കോട്ടോ യാത്ര ചെയ്യണം. ചാതുര്‍ 
വര്‍ണ്യത്തില്‍ പെട്ടവരില്‍ നിന്ന്‌ ഭിക്ഷ സ്വീകരിക്കാം. 
കരപാത്രത്തില്‍ ഭിക്ഷ വാങ്ങി കഴിക്കാം. ഭക്ഷണം ഓഷധ 
മെന്ന നിലയിലാകണം. അതായത്‌ ജീവന്‍ നിലനിര്‍ത്താന്‍ 
വേണ്ട ഭക്ഷണമേ പാടുള്ളു. എന്ത്‌ കിട്ടുന്നോ അത്‌ സ്വീക 
രിക്കുക. മേദോവര്‍ദ്ധകമായ ഭക്ഷണമരുത്‌. ഇങ്ങനെ കൃശ 
ഗാത്രനായി ഗ്രാമത്തില്‍ ഒരു രാത്രിയും നഗരത്തില്‍ അഞ്ചു 
രാത്രിയും വസിക്കണം. വര്‍ഷകാലത്ത്‌ ഒരേ ഗ്രാമത്തിലോ 
നഗരത്തിലോ കഴിയാം. അല്ലെങ്കില്‍ രണ്ടു മാസം വരെ 
കവിയാം കീറിയ വസ്ത്രമോ വരവുരിയോ ഉപയോഗിക്കാം. 
മറ്റു വസ്ത്രങ്ങള്‍ ധരിക്കരുത്‌. ഇങ്ങനെ ക്ലേശം സഹിക്കു 
ന്നതാണ്‌ തപസ്സ്‌. ഇങ്ങനെ ക്രമപ്രകാരം സന്യാസം സ്വീകരി 
ക്കുന്നവന്‍ പൂണുലോ ശിഖ യോ ആചമനമോ വേണ്ട. 
ആത്മധ്യാനമാണ്‌. അവന്റെ ശിഖ; എല്ലായിടത്തുമുളള 
ജലത്തിനു വയര്‍ മാത്രമാണ്‌ അവന്റെ പാത്രം. ജലാശയതീരം 
തന്നെയാണ്‌ അവനു ഉറങ്ങാനുളള സ്ഥാനം എപ്പോഴും പകല്‍ 
തന്നെയാകുന്നു. 


രണ്ടാം അദ്ധ്യായം 


1. ചത്വാരിംശത്സംസ്കാരസമ്പന്നഃ സര്‍വതഃവിരക്ത 
ശ്ചിത്തശുദ്ധിമേത്യആശാ, അസൂയ, ഈര്‍ഷ്യ, 
അഹങ്കാരം ദഗ്ധ്വാ, സാധനചതുഷ്ടയ സമ്പന്ന ഏവ 
സന്യസ്തുമര്‍ഹതി. 
2. സന്യാസേ നിശ്ചയം കൃത്വാ I 

പുനര്‍ന ച കരോതി യഃ I 

സ കുര്യാത്‌ ക്ൃര്രഛമാത്രം തു 1 

പുനഃ സംന്യസ്തു മര്‍ഹതി 11 
3. സംന്യാസം പാതയേദ്യസ്തു 1 

പതിതം നാസയേത്തു യഃ 1 

സംന്യാസവിഘ്നകര്‍ത്താ ച I 

ര്രീനേതാന്‍ പതിതാന്‍ വിദു 11 

ഇതി 

നാല്പതുവിധത്തിലുളള സംസ്കാരത്തോടു കൂടിയവ 
നും എല്ലാറ്റിലും പൂര്‍ണ്ണ വിരക്തി വന്നവനും ചിത്ത ശുദ്ധനും 
ആശ, അസുയ, ഈര്‍ഷ്യ, അഹങ്കാരം എന്നിവ നശിപ്പിച്ച്‌ 
സാധന ചതുഷ്ഠയ സമ്പന്നനുമാണ്‌ സന്യാസി. സംന്യാസം 
സ്വീകരിക്കാന്‍ തീരുമാനിച്ചതിനുശേഷം അത്‌ കൈറവിട്ടവന്‍ 
കൃ്ഛര-ചാന്രായണ ്രതാനുഷ്ഠാനങ്ങള്‍ക്ക്‌ ശേഷം അത്‌ 
കൈക്കൊള്ളാം. സംന്യാസത്തില്‍ നിന്ന്‌ പതനം വന്നവനും 


പതിതന്‍ സംന്യാസദീക്ഷ കൊടുക്കുന്നവനും സംന്യാസ 
ഗ്രഹണത്തില്‍ തടസ്സം സൃഷ്ടിക്കുന്നവനും പതിത്വം വരുന്നു. 


I 


4. അഥ ഷണ്ഡ:, പതിത:, അംഗവികല:, സ്ത്രൈണം, 
ബധിര:, അര്‍ഭക: പാഷണ്ഡ:, ച്രകീ:, ലിംഗീ:, 
വൈഖാനസ:, ഹരദ്വിജന:, ഭൃതകാധ്യാപക:, 
ശിപിവിഷ്ട: അനഗ്നിക: വൈരാഗ്യവന്ത:അപ്യേതേ ന 
സംന്യാസാര്‍ഹാ: സംന്യസ്താ യദ്യപി മഹാവാക്യോ 
ദേശ നാധികാരിണ: 


താഴെ പറയുന്നവര്‍ സംന്യാസം ഗ്രഹിക്കുവാന്‍ യോഗ്യര 
ല്നപുംസകന്‍,പതിതന്‍, അംഗഹീനന്‍, സ്ത്രീസ്വഭാവക്കാ 
രന്‍, ബധിരന്‍, ബാലന്‍, മുകന്‍, പാഷണ്ഡന്‍, ലിംഗി, കുഷ്ഠ 
രോഗി, വൈഖാനസന്‍, ബ്രഹ്മണത്വത്തില്‍ നിന്ന്‌ പതിത്വം 
വന്നവന്‍ വേതനം പറ്റുന്ന അധ്യാപകന്‍, അഗ്നിഹോത്രം 
ചെയ്യാത്തവന്‍, നാസ്തികന്‍, വൈരാഗി. ഒരു പക്ഷേ 
സംന്യാസം സ്വീകരിച്ചാലും ഉപദേശം കൊടുക്കാന്‍ അവര്‍ക്ക്‌ 
അര്‍ഹയില്ല. 


5. ആരൂഡഃ പതിതാപത്യ: I 
കുനിഖീ ശ്യാവദന്തക: 1 
ക്ഷയീ തഥാം ഗവികല: I 


നൈവ സംനൃസ്തു മര്‍ഹതി 11 


6. സംപ്രതൃയവസിതാനാം ച 1 
മഹാപാതകിനാം തഥാ I 
്രത്യാനാമഭിശ്പതാനാം 1 


സംന്യാസം നൈവ കാരയേത്‌ 11 


7. ്വതയഞ്ജതപോദാന- 
ഹോമസ്വാധ്യയവര്‍ജ്ജിതം I 
സത്യശാചപരിശ്രഷ്ടം 1 
സംന്യാസം നൈവകാരയേത്‌ I 
ഏതേ നാര്‍ഹന്തി സംന്യാസമാതുരേണ 


വിനാക്രമം. 11 


സംന്യാസസ്വീകരണത്തിനു ശേഷം പതിത്വം വന്നവനും 
ചീത്ത നഖമുളളവനും മലിനമായ പല്ലുളളവനും ഭ്രാന്തുനും 
വികലാംഗനും സംന്യാസം കൊടുക്കരുത്‌.ആകസ്മികമായി 
വൈരാഗ്യം വന്നവന്‍,മഹാപാപം ചെയ്തവന്‍,സംസ്കാര 
ശൂന്യന്‍ നിത്യന്‍ ഇവര്‍ സംന്യാസ ഗ്രഹണത്തിന്‌ അനഹ 
രാണ്‌. വ്രതം, യജ്ഞം, തപസ്സ്‌, ദാനം, ഹോമം. എന്നിവയൊ 
ന്നും ഇല്ലാത്തനും സ്വാധ്യായം ചെയ്യാത്തവനും സത്യവും 
ശുദ്ധിയും ഇല്ലാത്തവനും സംന്യാസം കൊടുക്കരുത്‌. ഇങ്ങ 
നെയുളളവര്‍ക്ക്‌ വേണമെങ്കില്‍ ആതുരസംന്യാസിമാരാകാം. 
എന്നാല്‍ അവര്‍ക്ക്‌ നിയമാനുസൃതമായ സംന്യാസത്തിന്‌ 
അര്‍ഹതയില്ല. 


8. ഓം ഭൂ: സ്വാഹേതി ശിഖാമുത്പാട്യ യജ്ഞോ 
പവീതം ബഹീര്‍ ന നിവസേത്‌. യശ: ബലം,ജ്ഞാനം, 
വൈരാഗ്യം, മേധാം, ്രയച്ഛേതി യജേഞാപവീതം 
ഛിത്വാ ഓം സ്വാഹാ ഇതി അപ്സു വസ്ര്തം 
കടിസൂത്രം ച വിസൃജ്യ സംന്യസ്തം മായാ ഇതി. 
ശ്രിവാരമഭിമന്ത്രയേത്‌. 


ഓം ഭൂ; സ്വാഹാ എന്ന്‌ ചൊല്ലി ശിഖ കളയണം. ee 
യജേഞാപവീതം കളയേണ്ടതില്ല. യജ്ഞം, ബലം, ജ്ഞാനം, 
വൈരാഗ്യം, മേധ എന്നിവ പ്രദാനം ചെയ്യട്ടെ എന്ന്‌ പറഞ്ഞ്‌ 
പൂണല്‍ പൊട്ടിക്കണം 


ഓം. ഭൂ: സ്വാഹാ എന്നു ചൊല്ലി വസ്ത്രത്തെയും അര 
ഞ്ഞാള്‍ ചരടിനെയും വെള്ളത്തില്‍ കളഞ്ഞ്‌ “സന്യാസ്തം 
മയാ” എന്ന്‌ മൂന്നുതവണ ചൊല്ലണം. 
9. സന്യാസനം ദ്വിജം ദൃഷ്ട്വാ I 

സ്ഥാനാച്ചലതി ഭാസ്കരഃ 1 

ഏഷ മേ മണ്ഡലം ഭിത്വാ I 

പരം്രബഹ്മാധി ഗച്ഛതി 11 

സൂര്യന്‍ സംന്യാസിയെയും ്രാഹ്മണനെയും കാണു 
മ്പോള്‍ സ്വസ്ഥാനത്തുനിന്ന്‌ വ്യക്തി ചലിക്കുന്നു. ഇവന്‍ 
എന്റെ മണ്ഡലത്തെയും ഭേഭിച്ചു കൊണ്ട്‌ ബ്രഹ്മത്തെ പ്രാപി 
ക്കുന്നു വെന്ന്‌ പറയുന്നു. 
10. ഷഷ്ടിം കുലാനി അതീതാനി 1 

ഷഷ്ടിമാഗാമികാനി ച I 

കുലാന്യുദ്ധരതേ പ്രാജ്ഞഃ I 


സംന്യസ്ത മിതി യോ വദേത്‌. 11 


11. യേ ച സന്താനജാംഃ ദോഷാഃ I 
യേ ദോഷാ ദേഹസംഭവാഃ I 
പ്രൈഷാഗ്നിര്‍ഗഹതേ സര്‍വാന്‍ 1 


തുഷാഗ്നിരിവ കാഞ്ചനം 11 


12. സഖാ മാ ഗോപായേതിദണ്ഡം പരിഗ്രഹേത്‌ 


13. ദണ്ഡം തു വൈണവം സൌമ്യം സത്വം ച 
പുണ്യസ്ഥലസമുത് പന്നം നാനാ 
കന്മഷ ശോധിതം 


14. അദഗ്ധമഹതം കീടൈഃ I 
പര്‍വഗ്രന്ഥിവിരാജിതം I 
നാസാദഘ്നം ശിരസ്തുല്യം 1 


ദ്രുവോര്‍വാ വിദ്യയാദ്ൃതിഃ 11 


“ഞാന്‍ സംസ്യാസിച്ചു” എന്നു പറയുന്ന ജ്ഞാനി തന്റെ 
വരാന്‍ പോകുന്നതും കഴിഞ്ഞതുമായ അറുപത്‌ തലമുറകളി 
ലുളളവരെ ഉദ്ധരിക്കുന്നു. പൈതൃകമായ ദോഷങ്ങളെയും 
തന്റെ ശാരിരീക ദോഷങ്ങളെയും അയാള്‍ ഉമിത്തീയ്‌ 
സ്വര്‍ണ്ണത്തിലെ മാലിന്യമെന്നപോലെ ഭസ്‌ മമാക്കുന്നു. 
“സുഹൃത്തേ,എന്നെ രക്ഷിക്കു” എന്നു പറഞ്ഞു ദണ്ഡം 
സ്വീകരിക്കണം. മുളയാണ്‌ ദണ്ഡത്തിന്‌ ഉത്തമം. അത്‌ 
വളവില്ലാത്തതും മുട്ടുകള്‍ ഇല്ലാത്തതും നല്ലസ്ഥാനത്ത്‌ 
വളര്‍ന്നതുമായിരിക്കണം. അതില്‍ ഒരു വിധത്തിലുള്ള കേടോ 
പുള്ളിയോ പാടില്ല. പഴകിയതും കീടങ്ങള്‍ തുളച്ചതും അഭി 
കാമ്യമല്ല. മൂക്കുവരെയോ തലവരെയോ പുരികം വരെയോ 
നിളം വരുന്നതായിരിക്കണം. 


P 


15. ദണ്ഡാത്‌ മനോസ്തു സംയോഗഃ 1 
സര്‍വഥാ തു വിധീയതോ I 
ന ദണ്ഡേന വിനാ ഗച്ചലേ- 
ദിഷു ക്ഷേപ ത്രയം ബുഃധഃ 
ആത്മാവിനും ദണ്ഡത്തിനും തമ്മിലുളള ചേര്‍ച്ച ആവ 


ശ്ൃമാണ്‌. അതിനാല്‍ സന്യാസി കൈയില്‍ ദണ്ഡമില്ലാതെ 
മൂന്നു ശരപതന ദൂരത്തില്‍ കൂടുതല്‍ സഞ്ചരിക്കരുത്‌. 


16. ജഗജ്ജിവനം ജീവനാധാരഭൂതം മാ തേ മാ മന്ത്ര 
യസ്വ സര്‍വ സൌഈമൃ ഇതി കമണ്ഡലു എടുത്ത്‌ 
യോഗപട്ടാഭിഷിക്തനായി യഥാസുഖം സഞ്ചരിക്കുക. 


17. തൃജ ധര്‍മ്മ മധര്‍മ്മം ച I 
ഉഭേ സത്യാന്യതേ ത്യജ I 
ഉഭേ സത്യാനൃതേ ത്വക്ത്വാ 1 
യേന തൃജസി തത്‌ ത്യജ 1 
18. വൈരാഗ്യ സംന്യാസീ,ജ്ഞാന സംന്യാസീ, 


ജാഞാനവൈരാഗ്യ സംന്യാസീ, കര്‍മ്മ സംന്യാസി 
ഇതി ചാതുര്‍വിധ്യമുപാഗതാഃ 


ധര്‍മ്മാധര്‍മ്മങ്ങളെയും സത്യാസതങ്ങളെയും ത്യജിക്കു 
ക. പിന്നെ ഏതു മുഖേനയാണേസത്യാസത്യങ്ങളെ വെടി 
ഞ്ഞത്‌ അതിനെയും ത്യജിക്കുക. സംന്യാസിമാര്‍ നാലുവിധ 
മുണ്ട്‌. വൈരാഗ്യ സംന്യാസി, ജ്ഞാനസംന്യാസി, ജ്ഞാന 
വൈരാഗ്യ സംന്യാസി, കര്‍മ്മ സംന്യാസി. 


19. തദ്യഥേതി. ദൃഷ്ടാനുശ്രവികവൈതൃഷ്ണ്യമേത്യ 
്രാക്പുണ്യ കര്‍മ്മവിശേഷാത്‌ സംനൃസ്തഃ 
സവൈരാഗ്യ സംന്യാസി. 


20. ശാസ്ത്രജ്ഞാനാത്‌,പാപപുണ്യ ലോകാനുഭവ 


ശ്രവണാത്‌, പ്രപഞ്ചോപരതോ ദേഹവസനാം 
ശാസ്‌ ര്തവാസനാം തൃക്ത്വാ അവമനാനാമിവ 
്രവൃത്തിം സര്‍വം ഹേയം മത്വാ സാധനചതു 


ഷ്ടസമ്പന്നഃ യഃ സംന്യസ്ൃതി സ ഏവ ജ്ഞാന 
സംന്യാസി. 


21. ക്രമേണ സര്‍വമഭ്യസ്യ സര്‍വ മനുഭൂയ ജ്ഞാന 
വൈരാഗ്യാഭ്യാം സ്വരൂപസന്ധാനേന അദേഹ 
മാ്രാവശിഷ്ടഃ സംന്യാസ്യ ജാതരൂപധരോ ഭവതി 
സജ്ഞാനവൈരാഗ്യ സംന്യാസി. 


കണ്ടതും കേട്ടതുമായ വിഷയങ്ങളോട്‌ താലപര്യമാ 
ല്ലാതെ പൂര്‍വ ജന്മപുണ്യഫലമായി വൈരാഗ്യം വന്നതിനാല്‍ 
സംന്യാസിച്ചവനെ വൈരാഗ്യസംന്യാസിയെന്ന്‌ പറയുന്നു. 
ശാസ്ത്രജ്ഞാനം നേടി ലോകത്തിലെ നന്മ തിന്മകള്‍ അനുഭി 
ച്ചറിഞ്ഞ്‌ പ്രപഞ്ചത്തിനു നേര്‍ക്കുള്ള താല്പര്യം വിട്ട്‌ ദേഹവാ 
സന ശാസ്ത്രവാസന, ലോകവാസന എന്നീ ഏഷണ ത്രയം 
വിട്ട്‌ എല്ലാ വിധത്തിലുമുള്ള പ്രാപഞ്ചിക വൃത്തികളും ഛര്‍ദ്ദി 
ചിട്ട പാദാര്‍ത്ഥം പോലെ കരുതി സാധനചതുഷ്ടയം ചേര്‍ന്ന്‌ 
സംന്യാസം സ്വീകരിക്കുന്നവനാണ്‌ ജ്ഞാന സംന്യാസി. 


ക്രമാനുസൃതമായി സകലതും അഭ്യസിച്ചു എല്ലാറ്റിന്റെയും 
അനുഭവം നേടി ജ്ഞാന വൈരാഗ്യ തത്വങ്ങള്‍ ശരിക്കും 
ഗ്രഹിച്ച്‌ ദേഹം മാത്രം അവശേഷിപ്പിച്ചു സംന്യാസം സ്വീകരി 
ക്കുന്നവന്‍ ജ്ഞാന വൈരാഗ്യ സംന്യാസിയാകുന്നു. 


22. ബ്രഹ്മചര്യം സമാപ്യ ഗൃഹീഭൂത്വാ വാന പ്രസ്ഥാ 
ശ്രമമേത്യ വൈരാഗ്യാഭാവേ 1 പി ആശ്രമ ക്രമാനു 


സാരേണ യഃ സംനൃസ്യസ കര്‍മ്മ സംന്യാസി. 


ബ്രാഹ്മചര്യം ഗാര്‍ഹസ്ഥ്യം വാന്രപസ്ഥം എന്നീ മൂന്നാ 
ശ്രമങ്ങളെയും യഥാവിധി നിര്‍വഹിച്ചതിനുശേഷം വൈരാ 
ഗ്യം ഉണ്ടായില്ലെങ്കില്‍ പോലും നിയമാനുസരണം സംന്യാസം 
സ്വീകരിക്കുന്നവന്‍ കര്‍മ്മ സംന്യാസി. 


23. സംന്യാസഃ ഷഡ്‌ വിധോ ഭവതി കുടീചക 
ബഹുദക ഹംസ പരമഹംസ തുരീയാതീതാവധ്യ 
താശ്ചേതി 


24. കുടീചകഃ ശിഖാ യ ജ്ഞോ പവീതിദണ്ഡക 
മണ്ഡലുധരഃ കാ പീന ശാടീകന്ഥാ ധരഃ പിതൃ മാതൃ 
ഗംര്‍വാരാധന പരഃ പീഠരഖനിത്രി ശിക്യാദി മന്ത്ര 
സാധന പരഃ ഏക ത്രാന്നാദന പരഃ ശ്വേതോര്‍ ധ്വ 
പുണ്ഡ്രധാരി ത്രി ദണ്ഡഃ 


25. ബഹുദക ശിഖാദി കന്ഥാധര സ്ത്രീ പുണ്ര്ഡ 
ധാരീ ത്രി ദണ്ഡഃ 


സന്യാസിമാര്‍ ആറു വിധമാണ്‌. കൂടീചകന്‍, ബഹൂദ 
കന്‍, ഹംസന്‍, പരമഹംസന്‍, തുരീയാതീതന്‍, അവ ധൂതന്‍, 
കൂടീചകന്‍, ശിഖയും പൂണൂലും ധരിച്ച്‌ ദണ്ഡം കമണ്ഡലു, 
കൌപീനം, കന്ഥ, കമ്പിളാ എന്നിവരെ ആരാധിച്ച്‌ പീഠം 
കൂന്താലി ശികൃം എന്നിവയുമായി ഒരിടത്തുനിന്നു മാത്രം 
ഭക്ഷണം കഴിച്ച്‌ ശ്വതോര്‍ധ്വപുഗ്രഡരധാരിയായി ത്രിദണ്ഡം 
ധരിച്ച്‌ സഞ്ചരിക്കുന്നു. ബഹുദകന്‍ ശിഖ, കന്ഥ എന്നിവ 
ധരിക്കുന്നവനും എല്ലാ വിധത്തിലും കുടീചകനെപ്പോലെ 
തേനീച്ചയുടെ പരിപാടികലര്‍ന്നവനും ആണ്‌ അവന്‍ എട്ടുരുള 


ചോറുമാത്രം ഭക്ഷിക്കുന്നു. 


26. ഹംസോ ജടാധാരീ ത്രിപുണ്‍ ഡ്രേോര്‍ധ്വ 
പുണ ഡഡധാരീ അസം ക്ലീപ്തമധുകരാന്നാശീ 
കനൌപീന ഖണ്ഡതുണ്ഡ ധാരീ. 


27. പരംമഹംസ ശിഖായജേഞാപവീത രഹീതഃ 
പഞ്ച ഗൃഹേഷുകരപാത്രി ഏക കഈപീന ധാരീശാ 
ടീമേകാമേകം വൈണവംദണ്ഡമേക ശാടീ രോ 
വാഭസ്മോദ്ധുളന പരഃ സര്‍വ ത്യാഗീ 


ഹംസന്‍ ജടാധാരിയാണ്‌. ത്രിപുണ്റ്രവം അര്‍ദ്ധ 
പുണ്ഡ്രധാരിയും പലയിടത്തു നിന്നും ചോദിച്ചു വാങ്ങി. 
ഭക്ഷണം കഴിക്കുന്നവനും കാപീനമാത്ര ധാരിയുമാണ്‌. 
അഞ്ചുവീടുകളില്‍ നിന്നും കൈയില്‍ ഭിക്ഷ സ്വീകരിക്കുന്നു. 
അല്ലെങ്കില്‍ ഭസ്മം ധരിച്ച്‌ ഒരു വിരിപ്പു മാത്രം സ്വീകരിച്ച്‌ 
സകലതും കൈ വെടിയുന്നു. 


28. തുരീയാതീതോ ഗോമുഖ വൃത്വാഫലാഹരീ 
അന്നാഹാരി ചേത്‌ ഗൃഹ്രതയേ ദേഹമാത്രാവശിഷ്ടഃ 
ദിഗംബരഃ കുണപവത്‌ ശരീരവൃത്തികഃ 


29. അവധൂതസ്തു അനിയമഃ പതിതാഭി ശസ്ത 
വര്‍ജന പൂര്‍വകം സര്‍വ വര്‍ണ്ണേഷ്ഠ അജഗരമൃത്യാ 
ആഹാര പരഃ സ്വരൂപാനുസന്ധാ പരഃ 


സര്‍വസംഗപരിത്യാഗിയാണ്‌ തുരീയാതീതന്‍. അവന്‍ 
ഗോമുഖ വൃത്തിയും മൂന്ന്‌ വീടുകളില്‍ നിന്ന്‌ അന്നമോ 
ഫലമൂലാദികളോ ഭിക്ഷയായി സ്വീകരിക്കുന്നവനും ദേഹ 
മാത്രം പുലര്‍ത്തുന്നവനും ദിഗംബരനുമാണ്‌. അവന്‍ സ്വന്തം 
ശരീത്തെ മൃതശരീരം പോലെ കരുതി ജീവിതം നയിക്കുന്നു. 
അവധൂതന്‍ യാതൊരു നിയമവുമില്ല. അവന്‍ പതീതന്‍മാരും 
നിന്ദിതന്‍മാരും ഒഴികെ എല്ലാ വര്‍ണ്ണങ്ങളില്‍ നിന്നും 
പെരുമ്പാമ്പിന്റെ മട്ടില്‍ കിട്ടുന്നതുകൊണ്ട്‌ തൃപ്തിപ്പെട്ട്‌ കഴി 
ഞ്ഞുകൂടുന്നു. അവന്‍ സ്വ സ്വരൂപാനുസന്ധാനത്തില്‍ മുഴുകി 


യിരിക്കുന്നു. 


30. ജഗത്താവദിദിദം നാഹംസ വൃക്ഷ തൃണ പർവ 
തംയദ്‌ ബാഹ്യം ജഡമത്യന്തംതത്‌ സ്യാം കഥ മഹാ 
വിഭുഃകാലേ നാല്പേന വിലയീദേഹോ സഹമ 
ചേതന. 


31. ജഡയാ കര്‍ണ്ണ ശഷ്ടല്യാ കല്പമാന ക്ഷണസ്ഥ 
യോശുന്യാകൃതിഃ ശൂന്യ ഭവഃ ശബ്ദോ 
നാഹമ ത ചേതനഃ 


മരങ്ങളും പല്ലും ഇലകളും പര്‍വതങ്ങളുംനിറഞ്ഞ ഈ 
സമസ്ത ജഗത്തും എന്നില്‍ നിന്ന്‌ ഭിന്നമാണ്‌.അപ്പോള്‍ ഞാന്‍ 
എങ്ങനെ അവയില്‍ ഒന്നായിത്തീരും? എന്തെന്നാല്‍ ഞാന്‍ 
വിഭൂവനാണ്‌. കാലത്തില്‍ കലപിതവും അതിശീ്ലം വിലയാ 
പ്രാപിക്കുന്നതുമായ ദേഹം ഞാനല്ല. 


32. ത്വചാ ക്ഷണ വിനാ ശിന്യാപ്രാപ്യോ f പ്രാപ്യോ 
[ യ മ ന്യഥാചിത്‌ പ്രസാദോ പലബ്ധോത്മാസ്പര്‍ 
ശോ നാഹമ ചേതനഃ 


ലബ്ധാത്മാ ജിന്മയാ തുച്ഛോലോലയാ ലോലസ 
ത്തയാസ്ഥ്പസ്പനോ ദ്രവ്യ നിഷ്ഠോരസോ നാഹമ 
ചേതനഃ 


34. ദൃശ്യ ദര്‍ശനയോര്‍ ലീനം ക്ഷയീക്ഷണ വിനാശി 
നോഃ കേവലേ ഭ്രഷ്ടരിക്ഷിണംരൂപം നാഹമ ചേരണം. 


35. നാസയാഗന്ധജഡയാക്ഷയിണ്യാ പരികല്‍പിതഃ 
പേലവോട നിയതാകാരോഗന്ധോ 
നാഹ മ ചേതനഃ 


36. നിര്‍മ്മേ ! മനനഃ ശാന്തോഗത 
പഞ്ചേന്ദ്രിയ ഭ്രമഃശുദ്ധ 
ചേതന ഏവാഹംകാലാകലന വര്‍ജിതഃ 
ചൈതന്യ വര്‍ജിതഃ ചിന്മാത്രമഹ 
മേഷോ f വ ഭാസക. 


അല്പ നേരം മാത്രം നിലനില്‍ക്കുന്നതും ee 
തിയും ശുന്യാസ്വരൂപവും കല്പിതവും അചേതനവുമായ 
ജഡശബ്ദരൂപല്ല ഞാന്‍. അതുപോലെ അല്പ സമയത്തിനു 
ളളില്‍ നശിക്കുന്നതും നന്നാകുന്നതുമായ ഈ ത്വക്കും 
എന്നില്‍ നിന്ന്‌ ഭിന്നമാണ്‌. ഞാന്‍ ചൈതന്യ പ്രഭാവത്തില്‍ 
ആത്മാനു ഭൂതി കൈവരുന്ന ജഡ സ്പര്‍ശമല്ല. ചഞ്ചലമന 
സ്സില്‍ നിന്നും അതിനോട്‌ ചേര്‍ന്ന നാക്കില്‍ നിന്നും ദ്രവ്യ 
ത്തില്‍ നിന്നും ഉണ്ടായ തുച്ഛമായ സ്പന്ദനവും ഞാനല്ല. 
അതുപോലെ ദൃശ്യദര്‍ശനങ്ങള്‍ വിലയം പ്രാപിച്ചതിനുശേഷം 
നശിക്കുന്ന ജഡമായ അനുഭവവുമില്ല. ഞാന്‍ കേവലം 
ഭ്രഷ്ടാവു മാത്രം.തുച്ഛമായ ജഡഗന്ധവും ഞാനല്ല. അങ്ങനെ 
ഞാന്‍ പഞ്ചേന്ദ്രിയങ്ങലുടെ ശ്രമമില്ലാത്തവനും മമത രഹി 
തനും ശാന്തി സ്വരൂപനും കലാമാലിന്യ രഹിതനും ശാന്തി 
സ്വരൂപനും കലാമാലിന്യ രഹിതനും ശുദ്ധ ചൈതന്യ സ്വരൂപ 
നും ആണ്‌. ഞാന്‍ ചൈതന്യത്തിനു അദീതമായ ചിന്മാത്ര 
പ്രകാശമാണ്‌. 
37. സ ബാ ഹ്യാഭ്യാന്തര വ്യാപി I 

നിഷ്കലോ ₹ ഹം നിരഞ്ജനഃ 1 

നിര്‍വികല്പ ചിദാഭാസ I 


ഏക ഏവാസ്മി സര്‍വഗഃ 11 


38. മയൈവചേതനേനേമേ 1 
സര്‍വേ ഘടപടാദയഃ I 
സൂര്യാന്താ അവഭാസ്യാന്തേ I 


ദീപേനേവാത്മതേജസാ [I 


39. മയൈവ താഃ സ്ഫുരന്തീഹ 1 
വിചിത്രേന്ദ്രിയ വൃത്തയ 1 
തേജസാന്തഃ പ്രകാശേന I 


യഥാഗ്നി കണപംക്തയഃ 11 


40. അനന്താനന്ദാ സംഭോഗാ 1 
ചരോപശമ ശാലിനി 1 
ശുദ്ധോയം ചിന്മയി ദൃഷ്ടിര്‍- 


ജയത്യഖില ദൃഷ്ടിഷു 


41. സര്‍വ ഭാവാന്തരസ്ഥായ I 
ചൈത്യമുക്ത ചിദാത്മനേ I 
പ്രത്യക്‌ ചൈതന്യ രൂപായ 1 


മഹൃമേവ നമോ നമഃ 


അകത്തും പുറത്തും വ്യാപിച്ച നിഷ്കളനിരഞ്ജന 
നിര്‍വികല്പനായി ചിദാഭാസനായി സര്‍വവ്യാപിയായിട്ടുളള 
ഏകാത്മാവാണ്‌ ഞാന്‍. എന്റെ ഒരേ ഒരു ചൈതന്യത്തില്‍ 
നിന്നുമാണ്‌ ചരാചരം മുതല്‍ സൂര്യന്‍ വരെയുള്ള എല്ലാം 
തേജസ്വികളാക്കപ്പെടുന്നത്‌. സര്‍വേന്ദ്രിയങ്ങളുടെയും വിചിത്ര 
വും വിഭിന്നവുമായ രീതിയിലുളള വൃത്തികള്‍ എന്റെ അന്തഃ 
പ്രകാശത്തില്‍ നിന്നും അഗ്നിയില്‍ നിന്നും സ്ഫുലിംഗങ്ങളെ 


ന്നപോലെ ഉണ്ടാകുന്നു. ഈ ശുദ്ധചിന്മയദൃഷ്ടി ഏറ്റവും 
ആനന്ദപ്രദവും ശാന്തിശാലിയും ഏതു തരത്തില്‍ നോക്കി 
യാലും ജയം കൈവരിക്കുന്നതുമാണ്‌. ഈ മുക്തമായ 
ആത്മാവി എല്ലാ വിധത്തിലുള്ള ഭാവാന്തരങ്ങളിലും സ്ഥായി 
യായി നിലനില്‍ക്കുന്നു. ഇത്‌ ചൈതന്യാവസ്ഥയില്‍ നിന്നും 
മുക്തമായ ചിദാത്മാവാണ്‌. ഇങ്ങനെയുള്ള പ്രത്ൃഗാത്മാവിന്‌ 
നമസ്കാരം. 
42. വിചിത്രാഃ ശക്തായഃ സ്വച്ഛ 1 

സമായാ നിര്‍വികാരയാ I 

ചിത്രാക്രിയന്തേ സമയാ [I 


കലാ കലന മുക്തയാ 11 


43. കാലത്രയ മുപേക്ഷിത്ര്യാ- 
ഹീനായാശ്മൈത്യ ബന്ധനൈഃ 1 
ചിത്രശ്ഷചൈത്യമുപേക്ഷിത്വാ 1 


സമതൈവാവശിഷ്യതേ. 


44. സാ ഹി വാചാമഗമ്യത്വാ - 
ദസത്താ മിപ ശാശ്വതി ; I 
നൈരാത്മസിദ്ധാത്മദശ- 


മുപയാതൈവ ശിഷ്യതേ 11 


45. ഈഹാനീഹാ മ യൈ രന്തര്‍- 
യാ ചിദാവലിതാ മലൈഃ 1 
യാ ചിന്നോത്പാദിതും ശക്ത്യാ 1 


പാശ ബദ്ധേവ പക്ഷിണി 1 


46. ഇച്ഛാദ്വേഷസമുത്ഥേന 1 
ദന്വമോഹേന ജവഃ I 
ധരാവിവര മഗ്നാനാം 1 


കീടാനാം സമതാം ഗതാഃ 11 


വിചിത്രവും സ്വച്ചവും സര്‍വ ഭാവയുക്തവുമായ 
ശക്തികളെ പ്രകടമാക്കുന്നത്‌. നിഷ്കളവും കല്പാനാതീതവു 
മായ ചിത്‌ ശക്തി തന്നെയാണ്‌. ഈ ചിച്ഛക്തി ്രികാലങ്ങളെ 
ക്കാളും ശക്തി കൂടിയതും ദൃശ്യ്രപഞ്ചബന്ധന വിമുക്ത 
മാണ്‌. വാചാമ ഗോപുരവും ശാസ്വതവും നിരതി ശയവുമായ 
ആത്മാവിലനെപ്പോലെ അത്‌ പ്രശോഭിക്കുന്നു. ഇച്ഛാനിച്ഛക 
ളോടു കൂടിയവരില്‍ വിളങ്ങുന്ന ചിത്‌ ശക്തി മാലിന്യമയമാ 
ണ്‌. അത്‌ പാശബദ്ധമായ പക്ഷിയെപ്പോലെ പറക്കാന്‍ 
അശക്തമാക്കുന്നു. ഇച്ഛ കൊണ്ടും ഉണ്ടാകുന്നദന്ദ്വഭാവത്താല്‍ 
ജീവികള്‍ മോഹം നിമിത്തം പൃഥ്വിയുടെ ഗര്‍ത്തത്തില്‍ വീണ 
കീടങ്ങള്‍ക്ക്‌ തുല്യമായിരിക്കുന്നു. 


47. ആത്മനേസ്തു നമസ്തു ഭ്യ-മവിച്ഛിന്ന 
ചിദാത്മനേ 1 
പരാമൃഷ്ടോ ₹ സ്മിലബ്ധോളസ്മി 1 


പഫ്രോദിതോസ്മൃചിരാദഹം 


K 


യോ സ്മി സോ സ്മി നമോസ്തു തേതുഭ്യം 


48. ഉദ്ധ്ൃയതോ സ്മി വികല്പേഭ്യോ 


മഹ്യമനന്തായ I 


തുഭ്യം മഹ്യം ചിദാത്മനേ 11 


49. നമസ്തുഭ്യം പരേശായ I 
നമോ മഹ്യം ശിവായ ച I 
തിഷ്ഠന്നനാപി ഹി നാസീനോ 1 


ഗച്ഛന്നപി ന ഗച്ഛതി 


50. ശാന്തോ f പി വ്യവഹാരത്ഥം 1 
കുര്‍വന്നപി ന ലിപൃതേ I 
സുജേഞയതശ്ചാ പ്ത ബന്ധു വത്‌ 1 
ശരീര പത്മകുഹരേ 1 


ര്‍വേഷാമേവാ ഷട്‌ പദഃ 


അവിച്ഛിന്ന ചിദ്രുപാത്മാവായ നിനക്ക്‌ നമസ്കാരം. 
ഞാന്‍ സദാ പ്രത്യക്ഷവും ലബ്ധവും ഉദിതമാകുന്നു. 
വികല്പരഹിതനാണ്‌ ഞാന്‍. ഞാന്‍ ഏതൊന്നാണോ അതു 
തന്നെ ഞാന്‍. എനിക്ക്‌ നമസ്കാരം. ഞാനും നീയും അനന്ത 
മാണ്‌. നാം രണ്ടു പേരും ചിദാത്മാവാണ്‌.ഈ ആത്മാവ്‌ ഇരി 
ക്കുന്നില്ലെങ്കിലും ഇരിക്കുന്നു. പോകുന്നെങ്കിലും പോകു 


ന്നില്ല. ശാന്തനാണെങ്കിലും കര്‍മ്മവ്യഗ്രനാണ്‌. കാര്യങ്ങള്‍ 


ചെയ്യുന്നു വെങ്കിലും ഒന്നിലും ലിപ്തനല്ല. ആത്മാവ്‌ സദാ 
സുലഭമാണ്‌. ബന്ധുവിനെപ്പോലെ സമര്‍ത്ഥനും എല്ലാവരു 
ടെയും ശരീരമാകുന്ന പത്മകുഹരത്തില്‍ ശ്രമരത്തെപ്പോലെ 
വസിക്കുന്നതുമാണ്‌. 
51. ന മേ ഭോഗസ്ഥിത വാഞ്ഛാ I 

ന മേ ഭോഗവിസര്‍ജനേ 1 

യദായാതി തദായാതു; 1 


തത്‌ പ്രയാതി പ്രയാതു തത്‌ 11 


52. മനസാ മനസിച്ഛിന്നേ 1 
നിരഹങ്കാരതാം ഗതേ I 
ഭാവേന ഗളിതേ ഭാവേ 1 


സ്വസ്ഥസ്തിഷ്ഠാമി കേവല: 11 


53. നിര്‍ഭാവം നിരഹങ്കാരം 1 
നിര്‍മനസ്കമനിീഹിതം I 
കേവലാസ്പന്ദ ശുദ്ധാത്മ- 


ന്യേവ തിഷ്ഠതി മേ രിപുഃ 


54. തൃഷ്ണാ രജ്ജഗണം ഛിത്വാ 1 
മച്ഛരീരക പഞ്ജരാത്‌ 1 
ന ജാനേ കൃ ഗതോഡ്ഡീയ 1 
ഡ 


നിരഹങ്കാര പക്ഷീണീ 11 


55. യസ്യ നാഹം കൃതോ ഭോവോ I 
ബുദ്ധിര്‍ യസ്യ നലിപ്യതേ 1 
യഃ സമഃ സര്‍വ ഭൂതേഷ്ഠജീവിതം തസ്യ 


ശോഭതേ 11 


ഭോഗങ്ങള്‍ അനുഭവിക്കണമെന്നോ ഭോഗത്തെ വെടിയ 
ണമെന്നോ എനിക്കാഗ്രഹമില്ല. വരുന്നത്‌ വരട്ടെ പോകുന്നത്‌ 


പോകട്ടെ, മനസ്സില്‍ നിന്നും മനസ്സ്‌ വേര്‍പ്പെട്ടാല്‍, അഹം 


അകാരം അസ്തമിച്ചാല്‍ ഭാവനയാള്‍ ഭാവനാ നാശംസംഭവി 
ച്ചാല്‍ ഞാന്‍ കേവലം സ്വസ്ഥ രുപത്തില്‍ സ്ഥിതി ചെയ്യുന്നു. 
ഭാവരഹിതനും നിരഹങ്കാരനും മനോരഹിതനും സ്പന്ദര 
ഹിതമായ ശുദ്ധാത്മാവുമാണ്‌ ഞാന്‍. ആ നിലയില്‍ എനിക്ക്‌ 
ശത്രു എവിടെ? എന്റെ ശരീര പിഞ്ജരത്തില്‍ വസിച്ചിരുന്ന 
നിരഹങ്കാരമായ പക്ഷി തൃഷ്ണയാകുന്നകയര്‍ പൊട്ടിച്ച്‌ 
എവിടെ പോയോ? അകര്‍ത്തൃകനും നിര്‍ലിപ്ത ബുദ്ധിയും 
സമദര്‍ശിയും ആയി യാതൊരാള്‍ ജീവിതം നയിക്കുന്നു 
അവന്റെ ജീവിതമാണ്‌ ശോഭനം. 
56. യോന്തഃ ശീതലയാ ബുദ്ധ്യാ 1 
രാഗദ്വേഷവിമുക്തയാ 1 
സാക്ഷിവത്‌ പശ്യതീദം ഹി I 


ജീവിതം തസ്യ ശോഭതേ 1 


57. യേന സമ്യക്‌ പരിജ്ഞായ 1 
ഹേയോപാദേയ മജ്ത്സതാ 1 
ചിത്തസ്യാന്തേ 1ര്‍പ്പിതം ചിത്തം 1 


ജീവിതം തസ്യ ശോഭതേ 11 


58. ്രാഹ്യാഗ്രാഹ്ൃയക സംബന്ദധേ 1 
ക്ഷീണേ ശാന്തി രുദേതൃലം 1 
സ്ഥിതിമഭ്യാഗതാ ശാന്തീര്‍ I 


മോക്ഷനാ മാഭിധീയതേ 11 


59. ഭ്രഷ്ടബീജോപമാ ഭൂയോ I 
ജന്മാങ്കുരവിവര്‍ജിതാ 1 


ഹൃദി ജീവദ്‌ വിമുക്താനാം 1 
ശുദ്ധാ ഭവതി വാസനാ 11 


60. പാവനീ പരമോദാരാ 1 
ശുദ്ധസത്വാനുപാതീനി I 
ആത്മ ധ്യാനമയീ നിത്യാ 1 


സുഷുപ്തി സ്ഥേവ തിഷ്ഠതി 11 


ശീതളമായ അന്തഃ കരണത്തോടു കൂടിയവനും രാഗ 
ദ്വേഷാദിരഹിതനും ലോകത്തെ സാക്ഷീ ഭാവനേ കാണുന്ന 
വനുമായ വ്യക്തിയുടെജീവിതം ധന്യമാണ്‌. നമ്മതിന്മകളെ 
സംബന്ധിച്ച ചിന്ത ഉപേക്ഷിച്ചവനും ചിത്തത്തില്‍ തന്നെ 
ലയിപ്പിച്ചവനുമായ വ്യക്തിയുടെ ജീവിതം ശോഭായമാന 


മാണ്‌. ഗ്രാഹ്യാഗ്രാഹ്ൃയതാ ബന്ധം നശിച്ചാല്‍ ശാന്തി കൈവ 


രുന്നു. അങ്ങനെയുളള ശാന്തിക്ക്‌ മോക്ഷമെന്ന്‌ ക 
വറുത്തെടുത്ത വിത്ത്‌ മുളക്കാന്‍ യോഗ്യമല്ലാത്തതുപോലെ 
ജീവന്മുക്തനായിത്തീര്‍ന്നിട്ടുള്ളവന്റെ ഹൃദയത്തിലെ വാസ 
നകള്‍ ശുദ്ധമായിത്തീരുന്നു. അവന്‍ ശുദ്ധനും ഉദാരനും 
ശുദ്ധസത്വനും ആത്മധ്യാനയുക്തനും ആത്മധ്യാനയുക്ത 
നും നിതൃസുഷുപ്തിയില്‍ സ്ഥിതി ചെയ്യുന്നവനുമാകുന്നു. 
61. ചേതനം ചിത്തരിക്തം ഹി [ 

പ്രതൃക്ചേതന മുച്യതേ 1 

നിര്‍മ്മനസ്കസ്വഭാവത്വാ 


ന്നതത്ര കലനാമലം 11 


62. സാ സതൃതാ സാശിവതാ 1 
സാവസ്ഥ പാരമാര്‍ത്ഥികാ 1 
സര്‍വജ്ഞതാ സാ സംതൃപ്തിര്‍- 


നനുയത്ര മനഃ ക്ഷതം 1 


63. പ്രലപന്‍ വിസ്യജന്‍ ഗൃഹ്ണ- 
ന്നുന്മഷന്‍ നിമിഷന്നപി 1 
നിരസ്തമനനാനന്ദ- 


സംവിന്മാത്രപരോ  സ്മൃഹം I 


64. മലം സംവേദ്യമുത്സ്യജ്യ 1 
മനോ നിര്‍മ്മൂലയന്‍ പരം 1 
ആശാപാശാനലം ഛിത്വാ 1 


സംവിന്മാത്ര പരോസ്മൃഹം 11 


65. അശുഭാശുഭസങ്കല്പഃ I 
സംശാന്തോ സ്മി നിരാമയ; 1 
നഷ്ടോ ഷ്ടാനിഷ്ടകലന; I 


സംവിന്മാത്ര പരോസ്മൃഹം 11 


ചേതനം ചിത്തിരിക്തമായിത്തീരുമ്പോള്‍ അത്‌ ആത്മാ 
വാകുന്ന ചേതനയെന്ന്‌ പറയപ്പെടുന്നു. സ്വഭാവം ഇച്ഛയാകു 
മ്പോള്‍ അതില്‍ ദോഷമില്ല. അതുതന്നെ സത്യാവസ്ഥ. 
അതുകൊണ്ടാണ്‌. ശിവരൂപം സത്യാത്മകമാകുന്നത്‌. അതു 
തന്നെ സര്‍വജ്ഞത. അതുതന്നെ സമ്പൂര്‍ണ്ണ തൃപ്തി. 
അതില്‍ മനസ്സില്‍ യാതൊരു വിധത്തിലുമുള്ള ദോഷഭാവവും 
ഉണ്ടാക്കില്ല. ഞാന്‍ പറയുകയും കൈവിടുകയും എടുക്കുക 
യും കണ്ണുതുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുവെങ്കി 
ലും മനനം ചേര്‍ന്ന ആനന്ദമാകുന്ന സംവിത്ത്‌ ആത്മാവു 


തന്നെ സംവേദ്യമായ മാലിന്യമകറ്റി. 


മനസ്സിനെ ഇച്ഛാരഹിതമാക്കി ആശാപാശം വിച്ഛേദിച്ച്‌ 
ഞാന്‍ കേവലം സംവിത്‌ രൂപത്തില്‍ സ്ഥിതി ചെയ്യുന്നു. ശു 
ഭാശുഭ സങ്കല്പങ്ങളൊന്നും കൂടാതെ ഞാന്‍ നിരാമയസ്ഥിതി 
യിലാണ്‌. ഇഷ്ടാനിഷ്ടഭാഗങ്ങള്‍ വെടിഞ്ഞ്‌ ഞാന്‍ കേവല 


സംവിത്‌ സ്വരൂപമായി. 


P 


808 


66. ആത്മതാ പരതേ ത്യക്ത്വാ 1 
നിര്‍വിഭാഗോ ജഗസ്ഥിതഃ I 
വ്രജസ്‌ തംഭവദാത്മാന- 
മവലംബ്യ സ്ഥിരോസ്മൃഹം 1 
നിര്‍മ്മലായാം നിരാശായാം 


സ്വസംവിത്താസ്ഥീതോസ്മ്യഹം 11 


67. ഈഹിതാ നിഹിതൈര്‍ മുക്തോ I 
ഹേയോപാദേയ വര്‍ജിതഃ I 
കദാന്തസ്തോഷമേഷ്യാമി I 


സ്വപ്രകാശ പദേ സ്ഥിതഃ I 


68. കദോപ ശാന്തമനനോ I 


ധരണീധരകന്ദരേ 1 
സമേഷ്യാമി ശിലാസാമ്യം 1 


നിര്‍വികല്പസമാധിനാ I 


69. നിരാശധ്യാനവിശ്രാന്ത - 


മൂകസ്യ മമ മസ്തകേ 1 
കദാ തര്‍ണ്ണം കരിഷ്യന്തി I 


കുലായം വനപുത്രികാഃ 11 


70. ന കല്പ പാദപം തൃഷ്ണാ 1 


ലതം ഛിത്വാ മനോവനം I 
വിതതാം ഭുവമാനസാദ്യ I 


വിഹരാമി യഥാ സുഖം 11 


രാഗദോഷങ്ങള്‍ വെടിഞ്ഞ്‌ വിഭാഗരഹിതമായ ജഗത്തില്‍ 
കഴിഞ്ഞ്‌ സുദ്യഡ്ദാത്മാവാകുന്ന സ്തംഭം ആശ്രയിച്ച്‌ ഞാന്‍ 
നിലകൊളളുന്നു. നിര്‍മ്മലവും ഇച്ഛാരഹിതവുമായ ആത്മാ 
സ്ഥിതിയില്‍ ഞാന്‍ നിലകൊളളുന്നു. ഞാന്‍ ചേഷ്ടയും 
അചേഷ്ടയും ഹേയവും ഉപദേയവും കൈവിട്ട്‌ എപ്പോള്‍ 
ആത്മാസന്തുഷ്ടനാകും അപ്പോഴാണ്‌ സ്വയം പ്രകാശാവസ്ഥ 
യിലെത്തുന്നത്‌. എന്നെനിക്ക്‌ പര്‍വത ഗുഹയിലിരുന്ന്‌ ശാന്ത 
നായി മനനം ചെയ്ത്‌ നിര്‍വികല്പസമാധി പ്രാപിച്ച്‌ കല്ലു 
പോലെ നിശ്ചലനാകാന്‍ കഴിയുമോ? എപ്പോള്‍ ഞാന്‍ അം 
ശരഹിതമായ ബ്രഹ്മധ്യാനത്തില്‍ ഏറ്റവും നിശ്ചല സ്ഥി 
തിയിലിരിക്കെ കുയിലുകള്‍ എന്റെ തലയില്‍ കുടു നിര്‍മ്മി 
ക്കുമോ? സങ്കല്പമാകുന്ന വൃക്ഷങ്ങളെയും മുറിച്ച്‌ മനസ്സാ 
കുന്ന വിസ്തൃതഭൂമിയില്‍ എന്നു ഞാന്‍ സസുഖം വിവരി 
ക്കും? പരമപദം പ്രാപിച്ച്‌ കൈവല്യരൂപമായി ഞാന്‍ വിഹരി 
ക്കുന്നു. 
71. പദം തദനുയാതോസ്മി 1 
കേവലോ സ്മി ജപാമൃഹം 1 
നിര്‍വാണോ സ്മിനീരഹോ ഭളസ്മി I 


നി രാശോ സ്മി നിരിപ്സിതഃ I 


72. സ്വച്ഛതോര്‍ജിതതാ സത്താ 1 
ഹൃദ്യതാ സതൃതാജ്ഞതാ 1 
ആനന്ദിതോപശമതാ 1 

സദാ പ്രമുദിതോ ദിതാ 1 
പൂര്‍ണണ്ണതോദാരതാ സത്യാ 1 


കാന്തി സത്താ സദൈകതാ 1 


73. ഇത്യേവം ചിന്തയന്‍ ഭിക്ഷുഃ I 


സ്വരൂപസ്ഥിതി മഞ്ജസാ 1 
നിര്‍വികല്പ സ്വരൂപജ്ഞോ I 


നിര്‍വികല്പോ ബഭൂവ ഹ 1 


നിര്‍വാണന്‍, നിരീഹന്‍, നിരംകുശന്‍ നിരീപ്സിതന്‍, 
ഈ അവസ്തകളോടെ ഞാന്‍ സ്വച്ഛനും വീര്യവാനും സത്താ 
ശാലിയും സത്യജ്ഞാന സ്വരൂപനും ആയിത്തീര്‍ന്നിരിക്കുന്നു. 
ആനന്ദം ഉപശമം പ്രസന്നത പൂര്‍ണ്ണോദാരത സത്യം അദ്വൈ 
തം എന്നിവയുടെ ഭാവന ചേര്‍ന്ന്‌ സന്യാസി സ്വസ്വരൂപ 
സ്ഥിതനായിരിക്കണം. നിര്‍വികല്പസ്വരൂപനായി ഞാന്‍ 


തീര്‍ന്നിരിക്കുന്നു. 
74. ആതുരോ ജീവതി ചേത്‌ ക്രമസംന്യാസഃ കര്‍ത്ത 
വ്യഃ ന ശുദ്ര, സ്ര്രീപതിതേദാക്യാ,സംഭാഷണം. ന 


യതേര്‍ദേവപൂജനോത്സവ ദര്‍ശനം. തസ്മാന്ന സന്യാ 
സിസ ഏഷലോകന, ആതുര കുടിചകയോ ഭലോക 
ഭൂവര്‍ലോകൌഈ, ബഹുദകസ്യ സ്വര്‍ഗ്ഗ ലോകഃ, തുരീയാ 
തീതാവധീതയോഃ സ്വാത്മന്യേവ കൈവല്യം സ്വരൂ 
പാനുസന്ധാനേന ശ്രമരകീടന്യായവത്‌$ 


ആതുര സന്യാസം സ്വീകരിച്ചവന്‍ ജീവിച്ചിരിക്കുകയാ 
ണെങ്കില്‍ അവന്‍ ക്രമസംന്യാസം സ്വീകരിക്കാന്‍, ശ്രമിക്ക 
ണം, ശൂദ്രന്‍, സ്ത്രി പതിതന്‍. രജസ്വലയായ സ്ത്രി എന്നിവരു 
മായി സംഭാഷണമരുത്‌. ഏതെങ്കിലും ദേവനെ പൂജിക്കുന്ന 
ഉത്സവം കാണാന്‍ പോകരുത്‌. കാരണം ലകികകാര്യം 
സന്യാസിക്കുളളതല്ല. ആതുരനും കുടിചകനും ഭൂലോകവും 
ഭൂവര്‍ ലോകവും ബഹുദകന്‍ സ്വര്‍ഗ്ഗലോകവും ഹംസന്‍ 
തപോലോകവും പരമഹംസന്‍ സത്യലോകവും ലഭിക്കുന്നു. 
തുരിയാതിതന്റെയും അവധുൂതന്റെയും നിലയിലുളളവര്‍ ശ്രമര 
കീടന്യായേന സ്വസ്വരൂപാനു സന്ധാനം ചെയ്ത്‌ കൈവല്യാ 


വസ്ഥയില്‍ സ്ഥിതി ചെയ്യുന്നു. 


75. സ്വരൂപാനു സന്ധാന വൃതിരിക്താന്യ ശാസ്ത്രാ 
ഭ്യാസ ഉഷ്ട്രകുങ്കുമ ഭാവാദ്‌ വ്യര്‍ത്ഥഃ ന യോഗ 
ശാസ്ത്ര പ്രവൃത്തിഃ ന സാംഖ്യ ശസ്ത്രാഭ്യാസോ ന 
മന്ത്ര തന്ത്രവ്യാപാരഃ നേതര ശസ്ത്രപവ്ൃത്തിര്‍യ 
തേസ്തി. അസ്തി ചേദ്ഛവാലങ്കാരവത്‌ കര്‍മ്മചാരവി 
ദൃദൂരഃ ന പരിരവാഡ്‌ നാമസങ്കീര്‍ത്തന പരഃ യദ്യ 
ത്കര്‍മ്മ കരോതി തത്തദ്‌ ഫലമനുഭവതി. ഏരണ്ഡ 
തൈലഫേനവത്‌ സര്‍വം പരിത്യജേത്‌ ന ദേവതാ 


പ്രസാദ ഗ്രഹണം ബാഹ്യ ദേവാര്‍ച്ചനം കുര്യാത്‌. 


- 


സ്വരൂപാനു സന്ധാനമല്ലാതെ മറ്റു ശാസ്ത്രങ്ങളുടെ അഭ്യ 
സനം സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടകത്തിന്റെ 
പുറത്ത്‌ കുങ്കുമം കയറ്റുന്നതുപോലെ വെറുതെയാണ്‌. 
സംന്യാസികള്‍ യോഗ്രപവൃത്തിയോസാംഖ്യ ശാസ്ത്രാഭ്യാ 
സമോ മന്ത്രതന്ത്ര വ്യാപാരാദികളോ ഒന്നും ചെയ്യേണ്ടതില്ല. 
അതൊക്കെ വര്‍ജ്യമാകുന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്താല്‍ 
അത്‌ ശവത്തെ അലങ്കരിക്കുന്നതുപോലെയാണ്‌. നാമസ 
ങ്കീര്‍ത്തനങ്ങളിലും സംന്യാസി വ്യാപരിക്കരുത്‌. കാരണം 
എന്തെങ്കിലും കര്‍മ്മം ചെയ്താല്‍ അതിന്റെ ഫലം അനു 
ഭവിക്കേണ്ടതായി വരുന്നു. അവന്‍ ആവണക്കെണ്ണയിലെ 
പതപോലെ സകലതും ത്യജിക്കണം. സംന്യാസിക്ക്‌ ഏതെ 
ങ്കിലും ദേവതയുടെ പ്രസാദം ദര്‍ശിക്കുകയോ ഏതെങ്കിലും 
ബാഹ്യ ദേവതയെ പൂജിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. 


76. സ്വവൃതിരിക്തം സര്‍വം ത്യക്ത്വാ മധുരകരവൃത്യാ 
ആഹാരം കഴിച്ച്‌ മേദസ്സ്‌ വര്‍ദ്ധിപ്പിക്കുന്ന ആഹാരമൊന്നും 
കഴിക്കാതെ കൃശശരീരനായി വിഹരിക്കണം. കൈയിലോ 
പാത്രത്തിലോ ഭിക്ഷ സ്വീകരിച്ച്‌ കാലം നയിക്കണം. ആത്മ 
ജ്ഞാനിയായ സംന്യാസി ആത്മസംഹിതമായ ആഹാരമേ 
കഴിക്കാന്‍ പാടുള്ളു. 
77. ആഹാരസ്യ ച ഭാഗാ ദ്യ 1 

തൃതീത മുദകസ്യ ച 1 

വായോഃ സഞ്ചാരണാര്‍ത്ഥായ I 


ചതുര്‍ത്ഥമവശേഷയേത്‌ 1 


78. ഭൈക്ഷേണ വര്‍ത്തയേന്നിത്യം 1 

നൈകാന്നാശീഭവേത്‌ ക്വചിത്‌ 1 

നിരീക്ഷന്തേ ത്വനുദ്വിഗ്നാ- 

സ്തദ്‌ ഗൃഹം യത്നതോ (വജേത്‌ 11 

വയറിന്റെ രണ്ടു ഭാഗം ഘനപദാര്‍ത്ഥം കൊണ്ടും ഒരു 
ഭാഗം വെളളം കൊണ്ടും നിറച്ചും നാലിലൊരുഭാഗം വായു 
സഞ്ചാരത്തിന്‌ ഒഴിച്ചിടണം. ഭിക്ഷാവൃത്തിതന്നെ സ്വീകരി 
ക്കുക. ഒരേ വീട്ടില്‍ നിന്ന്‌ തുടരെ ആഹാരം കഴിക്കരുത്‌. 
ശാന്തമായി കാത്തിരിക്കുന്നവരുടെ വീട്ടില്‍ ഭിക്ഷക്കു 
പോകുക. 
79. പഞ്ച സപ്ത ഗൃഹാണാം തു 1 

ഭിക്ഷാ മിച്ഛേത്‌ ക്രിയാവതാം 1 

ഗോദോഹ മാത്രമാകാം ക്ഷേ I 


നിഷ്ക്രാ ന്തോ ന പുനര്‍ വ്വജേത്‌ 


80. നക്താദ്‌ വരശ്ചോപവാസ 1 
ഉപവാസാദയാചിതഃ I 
അയാചിതാദ്‌ വരം ഭൈക്ഷ്യം I 


തസ്മാദ്‌ ഭൈക്ഷ്യേണ വര്‍ത്തയേദ്‌ 11 


81. നൈവ സവ്യാപ സവ്യേന 1 


ഭിക്ഷാകാലേ വിശേദ്‌ ഗൃഹാന്‍ 1 


K 


നാതി ക്രാമത്ഗൃഹം മോഹാ- 


ദൃ്ര ദോഷോ ന വിദ്യതേ 11 


82. ശ്രോത്രിയാന്നം ന ഭിക്ഷേത I 
ശ്രദ്ധാ ഭക്തി ബഹിഷ്കൃതം I 
്രാത്യസ്യാപി ഗൃഹേ ഭിക്ഷേത്‌ 1 


ശ്രദ്ധാഭക്തി പുരസ്കൃതേ 11 


83. മാധൂകരസസംക്ലിപ്തം 1 
പ്രാക്‌ പ്രണീത മയാ ചിതം 1 
താതാകാലികം ചോപപന്നം 1 


ഭൈക്ഷം പഞ്ചവിധം സ്മൃതം 11 


84. മനഃ സങ്കല്പരഹിതാം- 


സ്ര്രീന്‍ ഗൃഹാന്‍ പഞ്ചസപ്തവാ 1 
മധുമക്ഷികവത്‌ കൃത്വാ I 


മാധൂകരമിതി സ്മൃതഃ 11 


85. പ്രാതഃ കാലേ ച പുര്‍വേദ്യു- 
ര്‍യദ്‌ ഭക്കൈഃ പ്രാര്‍ത്ഥിതം മുഹുഃ I 
തദ്‌ ഭൈക്ഷം പ്രാക്‌ പ്രണീതം സ്യാത്‌ I 


സ്ഥിതം കുര്യാത്‌ തഥാപി വാ Il 


ശുദ്ധാചാരികളായവരുടെ അഞ്ചോ ഏഴോ വീടുകളില്‍ 
ഭിക്ഷക്ക്‌ പോകാം പശുവിനെ കറക്കാന്‍ ആവശ്യമുളളിട 
ത്തോളം സമയം കാത്തുനില്‍ക്കാം. ഒരിക്കല്‍ പോയ വീട്ടില്‍ 
വീണ്ടും പോകരുത്‌. രാത്രിയിലെ ആഹാരത്തെക്കാള്‍ ഉപവാ 
സം ശ്രഷ്ഠമാണ്‌. അയാചിത ഭിക്ഷയെക്കാള്‍ യാചിത ഭിക്ഷ 
യാണുത്തമം, അതിനാല്‍ ഭിക്ഷയെ ആശ്രയിക്കുക. ഭിക്ഷാഘ 
ട്ടത്തില്‍ ഇടതുവശത്തുള്ള വഴികളില്‍ കൂടിയോ വലതുഭാഗ 
ത്തുകൂടിയോ വീട്ടില്‍ പ്രവേശിക്കരുത്‌. ദോഷരഹീതമായ 
ഗൃഹത്തില്‍ പോകാതിരിക്കരുത്‌. വേദജ്ഞന്‍ ശ്രദ്ധാരഹിതനാ 
ണെങ്കില്‍ അയാളുടെ ഗൃഹത്തില്‍ പോകേണ്ട. സംസ്കാര 
ശുന്യനെങ്കിലും ശ്രദ്ധയും ഭക്തിയും ഉളളവനെങ്കില്‍ അവന്റെ 
ഗൃഹത്തില്‍ നിന്നും ഭിക്ഷ സ്വീകരിക്കാം. ഭിക്ഷ അഞ്ചു 
വിധത്തിലുണ്ട്‌. അസംക്ലിപ്തം, മാധുകരം, പ്രാക്രപണീതം, 
അയാചിതം, താത്കാലികം ഉപപന്നം. മനസ്സില്‍ മുന്‍കൂട്ടി 
ഉറയ്ക്കാതെ ഏതെങ്കിലും മൂന്നോ അഞ്ചോ ഏഴോ വീടുക 
ളില്‍ ചെന്ന്‌ തേനിച്ചയെപ്പോലെ ഭിക്ഷ സ്വീകരിക്കുന്നത്‌ 
അസങ്കല്പിത മാധൂകരമാണ്‌. പ്രഭാത വേളയിലോ പ്രഥമ 
ദിവസം തന്നെയോ ആരെങ്കിലും ഭക്തിപൂര്‍വം അപേക്ഷി 
ച്ചാല്‍ അവിടെ പ്രാക്‌ പ്രണീത ഭിക്ഷ സ്വീകരിക്കുന്നതിന്‌ 
പോകാവുന്നതാണ്‌. 


86. ഭിക്ഷാടന സമുദ്യോഗാ- 
ദ്യേന കേന നിമന്ത്രിതം 1 
അയാചിതം തു തദ്‌ ഭൈക്ഷ 


ഭോക്തവ്യം ച മുമുക്ഷിഭിഃ 11 


87. ഉപാസ്ഥാനേന യത്‌ പ്രോക്തം I 
ഭിക്ഷാര്‍ത്ഥം ബ്രാഹ്മണേ തത്‌ I 
താല്ക്കാലിക മിതി ഖ്യാതം 1 


ഭോക്തവ്യം യതി ഭിഃ സദാ 11 


88. സിദ്ധമന്നം യദാ നീതം I 
ബ്രാഹ്മണേന മഠം പ്രതി I 
ഉപപന്നമിതി പ്രാഹു- 


ര്‍മുനയോ മോക്ഷ കാംക്ഷിണഃ 11 


89. ചരേന്മാധുകരം ഭൈക്ഷം 1 
യതിര്‍മ്മേച്ഛകു ലാദപി I 
ഖ 
ഏകാന്നം നതു ഭുഞ്ജിത 1 
ബൃഹസ്പതി സമാദപി 1 
യാചിതായാചിചതാഭ്യാം ച 1 


ഭിക്ഷാഭ്യാം കല്പയേത്‌ ബുധഃ 11 


90. ന വായുഃ സ്പര്‍ശ ദോഷേണ 1 
നാഗ്നീര്‍ ദഹന കര്‍മ്മണാ I 
നാപോ മൂത്രപൂരീഷാ ഭ്യാം I 


നാന്നദോഷേണ മസ്കരീ I 


91. വിധൂമേ സന്നമുസലേ 1 
വ്യംഗാരേ ഭുക്തവജ്ജനേ 1 
കുല്യേപരാഹേ ഭൂയിഷ്ഠേ 1 


ഭിക്ഷാചരണമാചരേത്‌ 11 


92. അഭിശസ്തം ച പതിതം 1 
പാഷണ്ഡം ദേവ പൂജകം I 
വര്‍ജയിത്വാ ചരേദ്‌ ഭൈക്ഷം 1 


സര്‍വവര്‍ണ്ണേഷു ചാപദി 11 


ഭിക്ഷാര്‍ത്ഥം സഞ്ചരിക്കുമ്പോള്‍ ആരെങ്കിലും ക്ഷണി 
ച്ചാല്‍ അവിടെ പോയി സംന്യാസി ഭിക്ഷ സ്വീകരിക്കുന്നത്‌ 
അയാചിത ഭിക്ഷയാണ്‌. ഭിക്ഷക്ക്‌ പുറപ്പെടുമ്പോള്‍ ഒരു 
ബ്രാഹ്മണന്‍ വന്ന്‌ ആഹാരം കഴിക്കാന്‍ ക്ഷണിച്ചാല്‍ ആ 
താല്ക്കാലിക ഭിക്ഷ സ്വീകരിക്കാം. നിത്യവും ഒരു ബ്രാഹ്മ 
ണന്‍ തന്റെ ഗൃഹത്തില്‍ പാകം ചെയ്ത ആഹാരം കൊണ്ടു 
വന്നു തന്നാല്‍ മോക്ഷേച്ചുവായ സന്യാസിക്ക്‌ ഉപപന്ന ഭിക്ഷ 
യായി അത്‌ കൈക്കൊളളാം. നിവൃത്തിയില്ലെങ്കില്‍ സംന്യാ 
സിക്ക്‌ മേച്ഛന്റെ ഗൃഹത്തില്‍ നിന്നും ഭിക്ഷയാകാം. എന്നാല്‍ 
ഒരേ സ്ഥാനത്തുനിന്നു തന്നെ ഒരിക്കലും ഭിക്ഷ സ്വീകരി 
ക്കരുത്‌. ഒരു പക്ഷേ അയാള്‍ ബൃഹസ്പതിയെപ്പോലെ 
പൂജ്യനാണെങ്കിലും സദായാചിതമോ അയചിതമോ ആയ 
ഭിക്ഷ മുഖേന ജീവിതം കഴിക്കുന്നതാണു ചിത്രം. വായു 
സകലരെയും സ്പര്‍ശിക്കുന്നു, അഗ്നി സകലതും ദഹിപ്പി 
ക്കുന്നു, ജലത്തില്‍ മലമൂ്രാദികള്‍ കലരുന്നു, എങ്കിലും 
അവക്ക്‌ സ്പര്‍ശദോഷമില്ല. അതുപോലെ സംന്യാസി 


അന്നദോഷം കൊണ്ട്‌ ദുഷിതനാകുന്നില്ല. പുകയില്ലാത്തതും 
ഉലക്കയുടെ ശബ്ദം ഇല്ലാത്തതും ആയ സ്ഥാനത്തും തീയ്‌ 
ശമിച്ച സ്ഥലത്തും ആളുകള്‍ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കു 
ന്നിടത്തും മധ്യാഹ്ന ശേഷം ഭിക്ഷ സ്വീകരിക്കാം. ആപത്കാ 
ലങ്ങളില്‍ സംന്യാസിക്ക്‌ നിന്ദ്യനും പതിതനും പാഷണ്ഡ 
നും ആയിട്ടുളളവരുടെ വീടുകളൊഴികെ സകലവര്‍ണ്ണങ്ങളില്‍ 
പെട്ടവരില്‍ നിന്നും ഭിക്ഷ സ്വീകരിക്കാവുന്നതാണ്‌. 


93. ഘൃതം ശ്വമൂത്ര സദൃശം I 
മധു സ്യാത്‌ സുരയാസമം 1 
തൈലം സുൂകര മൂത്രം സ്യാത്‌ 1 


സുപം ലശുന സമ്മിതം 11 


94. മാഷ പൂപാദി ഗോമം സം 1 


ക്ഷീരം മൂത്രസമം ഭവേത്‌ 1 


തസ്മാത്‌ സര്‍വ പ്രയത്‌നേ 1 
ഘൃതാദിന്‍ വര്‍ജ്ജയേദ്യതിഃ 11 
ഘൃതസുപാദി സംയുക്ത- 

മന്നം നാദ്യാത്‌ ക ദാചന 1 

പാത്രമസ്യ ഭവേത്‌ പാണി - 

സ്തേന നിത്യം സ്ഥിതിം നയേത്‌ [ 
പാണിപാത്ര ശ്വരന്‍ യോഗി നാസ്കൃത്‌ 


ഭൈക്ഷമാചരേത്‌ I 


96. ആസ്യേന തു യദാഹാരഃ 1 
ഗോവത്‌ മൃഗയതേ മുനിഃ 1 
തദാ സമഃ സ്യാത്‌ സര്‍വേഷ്യ I 


സോ! മൃതത്വായ കല്പതേ I 


നെയ്യ്‌ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം കുതിര 
മൂത്രത്തിന്‌ തുല്യമാണ്‌. തേന്‍ മദ്യത്തിന്‌ തുല്യവും, എണ്ണ 
പന്നിമൂ്രത്തിന്‌ തുല്യമത്രെ. വെളുത്തുളളി ചേര്‍ന്ന പദാർ 
ത്ഥങ്ങള്‍, ഉഴുന്നുചേര്‍ന്നവമുതലായവ ഗോമാംസത്തനു 
തുല്യമാണ്‌. പാല്‍ മൂത്രത്തിന്‌ തുല്യം, നെയ്യ്‌ മുതലായവ 
ഇല്ലാത്ത ആഹാരമേ കഴിക്കാവു. സംന്യാസിക്ക്‌ കൈ 
തന്നെയാണ്‌ പാത്രം. അതില്‍ തന്നെ ആഹാരം കഴിക്കണം. 
ഒരു ദിവസം രണ്ടു തവണ ഭക്ഷിക്കരുത്‌. പശുവിനെപ്പോലെ 
ആഹാരം കഴിക്കുന്ന സന്യാസി സമ ദര്‍ശിയായ അമൃതത്വ 


ത്തിന്‌ പാത്രമാകുന്നു. 


97. ആജ്യം രുധിരമിവ ത്യജേത്‌ ഏക്രതാന്നം പലല 
മിവ ക്ഷാരമന്ത്യ ജമിവ വസ്ത്രമുച്ഛിഷ്ട വാ ശ്രമിവ 
അഭ്യഗം സ്ത്രീ സംഗമിവ മിത്രാഹ്ലാദയും മൂ്രമിവ 
സ്പൃഹാം ഗോമാംസമിവ ജ്ഞാതചരദേശം 
ചണ്ഡാല വാടി കാമിവ സ്ത്രിയം അഹിമിവ സുവര്‍ 
ണ്ണം കാളകൂടിമിവ സഭാസ്ഥലം ശ്മാശന സ്ഥലമിവ 
രാജധാനിം കുംഭിപാക മിവ ശവം പിണ്ഡവ ദേക 
ത്രാന്നം ന ദേവതാര്‍ച്ചനം ഗ്രപഞ്ചവൃത്തി പരിത്യജ്യ 


ജീവന്മുക്തോ ഭവേത്‌ . 


I 


നെയ്യ്‌ രക്തത്തിനു തുല്യമായും കൂട്ടിവെച്ച മാസംപോ 
ലെയും പരിത്യജിക്കുക. ഗന്ധാനുലേപനം ദുഷ്ത വസ്തുവി 
നൊപ്പവും ഉപ്പ്‌ ചണ്ഡാളനെപ്പോലെയും വസ്ത്രം എച്ചില്‍ 
പാര്രം പോലെയും അഭ്യംഗം സ്ത്രീസംഗം പോലെയും 
നേരം പോക്ക്‌ മൂത്രത്തെപ്പോലെയും അഹംഭാവം ഗോമാംസം 
പ്പോലെയും കരുതണം. പരിചിതരുടെ ഗൃഹത്തില്‍ ഭിക്ഷക്ക്‌ 
പോകരുത്‌. സഭാദികള്‍ ശ്മശാനമായി കരുതുക. ഒരേ വീട്ടില്‍ 
നിന്ന്‌ ഭക്ഷണം കഴിക്കുന്നത്‌ മൃതക പിണ്ഡം പോലെ കരുതി 
കൈവെടിയണം. ദേവപൂജ പാടില്ല. പ്രാപഞ്ചിക സുഖം 
കൈവിട്ട്‌ ജീവന്മുക്തനാകുക. 


98. ആസനം പാത്രലോപശ്ചസഞ്ചയഃ 
ശിഷ്യ സഞ്ചയഃ 1 
ദിവാസ്വപോ വ്യഥാലാപോ 1 


യതേര്‍ബന്ധകരാണി ഷട്‌ 11 


99. വര്‍ഷാഭ്യോന്യര്ത യത്‌ സ്ഥാന- 
മാസനം തദുദാഹൃതം 1 
ഉക്താലബ്ബാദി പാത്രാണാ- 


മേക സ്യാ പീഹ സംഗ്രഹഃ 1 


100. യതേഃ സംവ്യവഹാരായ 1 

പാത്രലോപഃ സ ഉചൃതേ I 

ഗൃഹീതസ്യ തു ദണ്ഡാദേര്‍ - 

ദ്വിതീയസ്യ പരിഗ്രഹഃ 11 

ആസന്നം, പാത്രലോപനം, സഞ്ചനം, ശിഷ്യസഞ്ചയം 
ദിവാസ്വപ്നം, വൃതാലാപം, ഈ ആറും യതിക്ക്‌ ബന്ധ 
കാരണമാണ്‌. വര്‍ഷകാലം ഒഴികെയുളള സ്ഥാനത്തിന്‌ 
ആസനമെന്ന്‌ പേര്‍; സന്യാസിക്ക്‌ വിധിച്ചിട്ടുളള ചുരയ്ക്കാ 
മുതലായവ നഷ്ടപ്പെട്ടതിനു ശേഷം മറ്റൊന്നെടുക്കുന്നതാണ്‌ 
പാത്രലോപം. തന്റെ ദണ്ഡം മുതലായവ കൈവിട്ടു പോയ 
തിനുശേഷം മറ്റൊന്നെടുക്കുന്നത്‌ പരിഗ്രഹമാകുന്നു. 
101. കാലാന്തരോപഭോഗാര്‍ത്ഥം 1 

സഞ്ചയഃ പരികീര്‍ത്തിതഃ 1 

ശുശ്രൂഷാ ലാഭ പുജാര്‍ത്ഥം 1 


യശോര്‍ത്ഥം വാ പരിഗ്രഹ 11 


102. ശിഷ്യാണാം നതു കാരണ്യാത്‌ 1 
ശിഷ്യ സംഗ്രഹ ഈരിതം 1 
വിദ്യാ ദിവാ പ്രകാശ ത്വാ- 
ദവിദ്യാ തത്ര രുച്യതേ 
103. വിദ്യാഭ്യേസേ പ്രമാദോ യഃ I 
സ ദിവാ സ്വാപ ഉച്യതേ I 
ആധ്യാത്മികിം കഥാം മുക്ത്വാ ഭിക്ഷാ വാര്‍ത്താം 
വിനാ തഥാ 1 


അനുഗ്രഹം പരിപ്രശ്നം 1 


വൃഥാ ജല്പോന്യാ ഉച്യതേ 


K 


104. ഏകാന്നം മദമാത്സര്യം 1 
ഗന്ധപുഷ്പവിഭുഷണം I 
താംബൂലാഭ്യഞ്ജനേ ക്രീഡാ I 


ഭോഗാകാഃ ക്ഷാ രസായനം 


105. കത്ഥനം കൃത്സനം സ്വസ്തി 1 
ജ്യോതിശ്ച ക്രയവിക്രയം 1 
ക്രിയാകര്‍മ്മവിവാദശ്ച I 


ഗുരുവാക്യവിലംഘനം 11 


106. സന്ധിശ്ച വിഗ്രഹോ യാനം 1 
മഞ്ചകം ശുക്ല വസ്ത്രകം 1 
ശുക്രോത്സര്‍ഗ്ഗോ ദിവാസ്വപ്നോ 1 


ഭിക്ഷാ ധാരസ്തു തൈജസം 11 


107. വിഷം ചൈവായുധം ബീജം 1 
ഹിംസാം തൈകഷ്ണ്യം ച മൈഥുനം I 
തൃക്തം സന്യാസയോഗേന 1 


ഗൃഹധര്‍മ്മാദികം ഗ്രതം 11 


108. ഗോത്രാദി ചരണം സര്‍വം I 
പിതൃമാതൃകുലം ധനം 1 
പ്രതിഷിദ്ധാനി ചൈതാനി I 


സേവമാനോ വ്രജേദധഃ I 


109. സുജിര്‍ണ്ണോ ₹ പി സുജിര്‍ണ്ണസ്യ I 
വിദ്വാന്‍ സ്ത്രീഷു ന വിശ്വസേത്‌ [ 
സുജിര്‍ണ്ണാസ്വപി കന്ഥാസു I 


സജ്ജതേ ജീര്‍ണ്ണമംബരം Il 


10. സ്ഥാവരം ജംഗമം ബിജം I 
തൈജസം വിഷമായുധം 1 
ഷഡേതാനി ന ഗൃഹ്ണീയാ- 


ദൃതിഃമൂത്ര പുരീഷവത്‌. 


പിന്നത്തെ ദിവസങ്ങള്‍ക്ക്‌ വേണ്ടി കാത്തുവെയ്ക്കുന്ന 
താണ്‌ സംഗ്രഹം. ശുശ്രൂഷ, ലാഭം, പൂജ യശസ്സിനു വേണ്ടി 
പ്രവര്‍ത്തിക്കുക എന്നിവയും പരിഗ്രഹമാണ്‌. ആത്മ ശുദ്ധി 
ക്ക്‌ സകരുണം വന്നവനെയല്ലാതെ അന്യനെ ശിഷ്യനാക്കു 
ന്നത്‌ ശിഷ്യസംഗ്രമാമാണ്‌. സന്യാസത്തില്‍ വിദ്യയെ പ്രകാ 
ശമായും അവിദ്യയെ രാത്രിയായും കരുതപ്പെടുന്നു. അതി 
നാല്‍ വിദ്യഭ്യസത്തില്‍ പ്രമാദം കാണിക്കുന്നത്‌ ദിവാ 
സ്വപ്നമാണ്‌. ആധ്യാത്മിക കഥകള്‍ ഭിക്ഷയെ സംബന്ധി 
ക്കുന്ന കാര്യങ്ങള്‍ അനുഗ്രഹം ചോദ്യത്തിനുത്തരം കൊടു 
ക്കുക എന്നിവയൊഴികെ സംസാരിക്കുന്നതെല്ലാം വ്യര്‍ത്ഥ 
ജല്പനത്തില്‍ പെടും അഹംഭാവം, മത്സരം ഏകാന്നം , 
ഗന്ധം, പുഷ്പം, ആഭരണം, താംബൂലഗ്രഹണം, എണ്ണതേച്ചു 
കുളി, ക്രിഡ, ഭോഗേച്ഛ, രസായനം, മുഖസ്തുതി, നിന്ദ, 


P 


കുശലപ്രശ്‌നം ക്രയവിക്രയം ക്രിയാകര്‍മ്മങ്ങള്‍ , വാദവിവാദം 
ഗുരുവാക്യലംഘനം സന്ധി വിഗ്രഹങ്ങള്‍, കട്ടില്‍, വെളുത്ത 
വസ്ത്രം, വീരത്യാഗം, പകലുറക്കം, ഭിക്ഷാപാത്രം, സ്വര്‍ണ്ണം, 
വിഷം, ശാസ്ത്രം, പ്രാണിഹിംസ, കോപം, മൈഥുനം എന്നി 
വയെല്ലാം സംന്യസി പൂര്‍ണ്ണമായും കൈവെടിയണം. മാതാ 
വിന്റെ കലത്തിലെ സമ്പത്ത്‌ ആഗ്രഹിക്കരുത്‌. വൃദ്ധനും 
പണ്ഡിതനുമായ സംന്യാസി വൃദ്ധസ്ത്രീയെയും വിശ്വസി 
ക്കരുത്‌. എന്തെന്നാല്‍ പഴയതുണിയും വസ്ത്രം തന്നെയാണ 
ല്ലോ. സ്ഥാവര ജംഗമങ്ങള്‍ ബീജം സ്വര്‍ണ്ണം, വിഷം, ആയുധം 
ഇവയെല്ലാം സന്യാസി മലമൂത്ര തുല്യം ത്യാജ്യമായി 
കരുതണം. 
111. നൈവാദഭീതപാഥേയം 1 

യതിഃ കിഞ്ചിദനാ പദി 1 

പക്വമാപത്സു ഗൃഹ്ണീയാത്‌ 1 


യാവദന്നം ന ല ഭൃതേ 11 


112. നീരുജശ്ച യുവാ ചൈവ 1 
ദിക്ഷുര്‍നാവസഥേ വസേത്‌ I 
പരാര്‍ത്ഥം നിപ്രതിഗ്രാപ്യം I 


ന ദദ്യാച്ച കഥഞ്ചന 11 


113. ദൈന്യ ഭാവത്തു ഭൂതാനാം 1 
സൌഈഭഗായ യതി ശ്ചരേത്‌ 1 
പക്വം വാ യദി വാപക്വം 1 


യാചമാനോ (വജേദധ 


114. അന്നദാനപരോ ഭിക്ഷു- 
ര്‍വസ്ത്രാദീനം പ്രതി ഗ്രഹീ I 
ആവികം വാനാവികം വാ I 


തഥാ പട്ടപടാനപി 11 


115. പ്രത്യഗൃഹ്യ യതിശ്ചതാന്‍ 1 
പതത്യേവ ന സംശയഃ I 
അദ്വൈതം നാവമാശ്രിത്യ I 


ജീവന്മുക്താത്വമാപ്നുയാത്‌. 11 


ആപത്തു കാലത്തല്ലാതെ സംന്യാസി വഴിച്ചിലവിന്‌ 
ഒന്നും കൈവശം വെയ്ക്കരുത്‌. അന്നന്ന്‌ കാലാക്കിയത്‌ കിട്ടി 
യില്ലങ്കില്‍ പക്വാന്നം സ്വീകരിക്കാം. ആരോഗ്യവാനും യുവാ 
വുമായ സംന്യാസി ഒരിക്കലും അന്യന്റെ ഗൃഹത്തില്‍ 
കഴിയരുത്‌.മറ്റുളളവര്‍ക്കു വേണ്ടി എന്തെങ്കിലും വസ്തു 
വാങ്ങുകയോ കൊടുക്കുകയോ പാടില്ല. അന്യരുടെ നന്മക്ക്‌ 
ആത്മാര്‍ത്ഥമായി ശ്രമിക്കണം. പാകം ചെയ്തതോ അല്ലത്ത 
തോ ആയ വസ്തു വാങ്ങുകയോ കൊടുക്കുകയോ പാടില്ല. 
അന്യരുടെ നന്മക്ക്‌ ആത്മാര്‍ത്ഥമായി ശ്രമിക്കണം. പാകം 
ചെയ്തതോ അല്ലാത്തതോ ആയ വസ്തു ആവശ്യപ്പെടുന്നത്‌ 
അധോഗതിക്ക്‌ കാരണമാണ്‌. ആഹാരത്തില്‍ അത്യാര്‍ത്തി 
കാട്ടുക, മികച്ച വസ്ത്രം കമ്പിളി വസ്ത്രം പട്ടു വസ്ത്രം 


എന്നിവ ഗ്രഹിക്കുന്ന സംന്യാനിക്ക്‌ അധ:പതനമാണ്‌. അദൈ! 
തനൌകയില്‍ കയറി ജീവന്മുക്തത്വം വരിക്കുകയെന്നതാണ്‌ 
സംന്യാസിയുടെ കര്‍ത്തവ്യം. 
116. വാഗ്ദണ്ഡേ മൌനമാതി ഷ്ഠേത്‌ I 

കായ ദണ്ഡേ ത്വഭോജനം I 

മാനസേ തു കൃതേ ദണ്ഡേ 1 


പ്രാണായാമോ വിധീയതേ 11 


117. കര്‍മ്മണാ ബാധ്യത ജന്തു - 
ര്‍ വിദ്യയാ ച വിമുച്യതേ 1 
തസ്മാത്‌ കര്‍മ്മ ന കുർവന്തി I 


യതയഃ പാരദര്‍ശിനഃ I 


18. രഥ്യായാം ബഹു വസ്ത്രാണി 1 
ഭിക്ഷാ സര്‍വത്ര ലഭ്യതേ 1 
ഭൂമിഃ ശയ്യാസ്തി വിസ്തീണ്ണാ I 
യതയഃ കേന ദുഃഖിതാ 11 

119. പ്രപഞ്ച മഖിലം യസ്തു 1 
ജാഞാനാഗ്നഗ ജൂഹൂയാദ്ൃതിഃ I 
ആത്മന്യഗ്നിര്‍സാമാരോപ്യ 1 


സോഗ്നിഹോത്രീ മുദായതിഃ 


120. പ്രവ്ൃത്തിഃ ദ്വിവിധാ പ്രോക്താ I 
മാര്‍ജ്ജാരീ ചൈവ വാനര? I 
ജ്ഞാനാഭ്യാസവതാ മോതുര്‍- 
വാനരീഭോകത്വമേവ ച 

121. നാ പൃഷ്ടം? കസ്യചിത്‌ ബ്രൂയാ- 
ന്ന ചാന്യായേനപൃച്ഛതഃ I 


ജനനാപി ഹി മേധാവീ ജഡവല്ലോ കമാചരേത്‌ 


122. സര്‍വേഷാ മേവ പാപാനാം 1 
സംഘാതേ സമുപസ്ഥിതേ I 
താരം ദ്വാദശ സാഹ്രസ- 


മഭ്യസേച്ഛേ ദനം ഹി തത്‌ 


123. യസ്തു ദ്വാദശ സാഹസ്ര- 

പ്രണവം ജപതേ ന്വഹം I 

തസ്യ ദ്വാദശഭിര്‍മാസൈഃ 1 

പരം ബ്രന്മ പ്രകാശതേ 1 

ഇത്യുപനിഷത്‌ 

അഥവാ വാക്കിന്‌ ശിക്ഷ കൊടുക്കണമെന്നിരിക്കില്‍ 
മൌനം വരിക്കുക ശരീരം ശിക്ഷിക്കണമെങ്കില്‍ ഉപസവി 
ക്കുക, മനസ്സിനെ ശിക്ഷിക്കണമെങ്കില്‍ പ്രാണായാമംചെയ്യുക, 


ജീവികള്‍ കര്‍മ്മങ്ങളാല്‍ ബന്ധനത്തില്‍ പെടുന്നു. വിദ്യയാല്‍ 
അതില്‍ നിന്ന്‌ മോചനം നേടുന്നു. അതിനാല്‍ ജ്ഞാനിയായ 


സംന്യാസി കര്‍മ്മത്തില്‍ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. തെരുവു 
കളില്‍ നിന്ന്‌ പഴയ തുണി ധാരാളം കിട്ടും. ഭിക്ഷയുംസുലഭ 
മാണ്‌. ഇവിടെയും ഉറങ്ങാന്‍ ഇടം കിട്ടും. പിന്നെ സംന്യാ 
സിക്ക്‌ എന്തിനാണ്‌ ദു:ഖം? സന്യാസി പ്രപഞ്ചമാകെ ജ്ഞാ 
നാഗ്നിയില്‍ ദഹിപ്പിക്കണം തന്റെ ആത്മാവില്‍ ആത്മാവിനെ 
ജ്വലിപ്പിക്കുന്നവനാണ്‌ മഹാജ്ഞാനിയായ അഗ്നിഹോത്രി. 
മാര്‍ജ്ജാരി എന്നും വാനരിയെന്നും വൃത്തികള്‍ ണ്ടുവിധ 
മുണ്ടെത്രേ. ജ്ഞാനാഭ്യാസികള്‍ക്ക്‌ മുഖ്യമായും മാര്‍ജ്ജാരീ 
വൃത്തിയാണ്‌. അപ്രധാന നിലയില്‍വാനരീ വൃത്തിയും 
ആകാം. ചോദിക്കാതെ യാതൊന്നും അങ്ങോട്ടു കേറി 


പറയരുത്‌. ആരെങ്കിലും അന്യായത്തെപ്പറ്റി ചോദിച്ചാലും 
മിണ്ടരുത്‌. ഈ മാതിരി ഘട്ടങ്ങളില്‍ അറിയാമെങ്കിലും 
ജഡനെപ്പോലെയും മുഡനെപ്പോലെയും പെരുമാറണം. 
ഏതെങ്കിലും പാപ കൃത്യം നടന്നാല്‍ പന്തീരായിരം താരക 
മന്ത്രം ജപിച്ച്‌ പാപം പരിഹരിക്കണം. ദിവസവും പതിനായിരം 
ഉരു പ്രണവം ജപിക്കുന്നവന്‌ പന്ത്രണ്ടുമാസത്തിനുളളില്‍ 
തന്നെ പരബ്രന്മത്തെ സാക്ഷാത്കരിക്കുവാന്‍ കഴിയുമെന്നാ 
ണ്‌ ഉപനിഷത്തുകളുടെ ഉക്തി. 


സന്യാസോപനിഷത്ത്‌ സമാപിച്ചു. 


EP 


പ ഞരസ്ത്ത്രഹസ്യോപണ്്ഘപത്ത്‌ ൦ 


ശാന്തി പാഠം 


ഓ. വാങ്‌ മേ മനസിപ്രതിഷ്ഠിതാ മനോ മേ വാചി 
്രതിഷ്ഠിതമാവിരാവിര്‍ ഏധി വേദസ്യ ആണീ 
സ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേ നാഹോ 
രാത്രത്‌ സംദധാമി ഭൂതം വദിഷ്യാമി. സത്യം വദിഷ്യാ 
മി. തന്മാമവതു തദ്വക്താരമവതു. അവതുമാം. അവ 
താവക്താര മവതുവക്താരം. ഓം. ശാന്തിഃ ശാന്തിഃ 
ശാന്തിഃ 


എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കട്ടെ. മനസ്സ്‌ 

വാക്കില്‍ സ്ഥിരമായിരിക്കട്ടെ. പ്രകാശാത്മാവാ എന്റെ മുന്നില്‍ 
അങ്ങ്‌ പ്രതൃക്ഷമാകണേ. ഹേ വാങ്‌, മനസ്സുകളെ, നിങ്ങള്‍ 
രണ്ടുപേരും എന്റെ വേദജ്ഞാനത്തിനാധാരമാണ്‌. അതിനാല്‍ 
എന്റെ വേദാധ്യയനത്തെ നശിപ്പിക്കരുത്‌. ഈ വേദാധ്യായന 
ത്തില്‍ തന്നെയാണ്‌ ഞാന്‍ രാവും പകലും ചിലവഴിക്കുന്ന 
ത്‌. ഞാന്‍ ജതം പറയും. സത്യം പറയും. എന്നെ രക്ഷിക്കു 
ക. വക്താവിനെ രക്ഷിക്കുക. എന്നെ രക്ഷിക്കുക. വക്താ 
വിനെ രക്ഷിക്കുക. വക്താവിനെ രക്ഷിക്കുക. ഓം. ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


1. ഭൂഷയോ ഹ വൈ ഭഗവന്തം ആശ്വാലായനം 
സംപൂജ്യപ്രപച്ശുഃ 

കേനോപായേന തത്ജ്ഞാനം തത്‌ 
പദാര്‍ത്ഥാ വഭാസകം 


യദുപാസനയാ തത്ത്വം ജാനാസി ഭഗവന്‍ വദ 


2. സരസ്വതീ ദശ ശ്ലോക്യാ 
സ ജചാ ബീജമിശ്രയാ 
സ്തുത്വാ ജപ്ത്വാ പരാം സിദ്ധി 


മലഭം മുനിപുംഗവാ 


3. ൂഷയഃ ഉനച്ചഃ- 
കതം സാരസ്വത പ്രാപ്തിഃ 
കേന ധ്യാനേന സുവ്രത 
മഹാ സരസ്വതീ യേന 


തുഷ്ടാ ഭഗവതീ വദ 
4. സഹോവാചാ ശ്വാലായനഃ 


അസ്യ ത്രി സരസ്വതീ ദശശ്ശോകമഹാമന്ത്രസ്യ- 
അഹമാശ്വാലായന ജഷിഃ അനുഷ്ടുപ്‌ ഛന്ദഃ ശ്രീവാ 
ഗീശ്വരീ ദേവീതി. യദ്വാഗിതി ബീജം ദേവീം വാചമിതി 
ശക്തിഃ പ്രാണോ ദേവീതി കീലകം. വിനിയോഗസ്തത 
പ്രിത്യര്‍ത്ഥേ ശ്രദ്ധാമേധാ പ്രജ്ഞാ ധാരണാ വാഗ്‌ 
ദേവതാ മഹാസരസ്വതീ ത്യേതൈ രംഗ ന്യാസഃ 


മഹര്‍ഷിമാര്‍ ഭഗവാന്‍ ആശ്വലായനന്റെ അടുത്തു ചെന്ന്‌ 
അദ്ദേഹത്തെ യഥാവിധി പൂജിച്ചതിനുശേഷം ചോദിച്ചു:- “ഭഗ 
വാനെ, ഏതൊരു ജ്ഞാനം മുഖേനയാണ്‌ പദാത്മകമായ പര 
മേശ്വരനെപ്പറ്റിയുള്ള സ്പഷ്ടമായ ബോധം ഉണ്ടാകുന്നത്‌? 
ഈ ജ്ഞാനം എങ്ങനെ നേടാം. അങ്ങയ്ക്ക്‌ ഏതൊരു ദേവ 
തയുട ഉപാസനകൊണ്ട്‌ തത്വജ്ഞാനം ലഭിക്കാന്‍ കഴിഞ്ഞു. 


1 


അതിനെക്കുറിച്ച്‌ പറഞ്ഞു തരാന്‍ ദയവുണ്ടാകണം. ആശ്വ 
ലായനന്‍ പറഞ്ഞു: “മഹര്‍ഷിമാരെ, ഞാന്‍ ബീജമന്ത്രസ 
ഹിതം പത്തു മഹര്‍ഷിമാരുള്ള സരസ്വതീ ദശശ്ശോകിമുഖേന 
ഉപാസിച്ചുകൊണ്ട്‌ പരാസിദ്ധി പ്രാപിച്ചു. 


മഹര്‍ഷിമാര്‍ ചോദിച്ചു - ആ സാരസ്വതമന്ത്രം അങ്ങേയ്ക്ക്‌ 
ഏതു ധ്യാനം കൊണ്ട്‌ എങ്ങനെയാണ്‌ സിദ്ധിച്ചത്‌? ആ മന്ത്ര 
ത്തിന്റെ മഹിമയാലാണല്ലോ അങ്ങയ്ക്ക്‌ ഭഗവതി മഹാലക്ഷ്മി 
യുടെ അനുഗ്രഹം ലഭിച്ചത്‌. ഞങ്ങള്‍ക്കും ആ ഉപായം പറ 
ഞ്ഞു തരുമാറാകണം. ഇതുകേട്ട്‌ ആശ്വാലായനന്‍ പറഞ്ഞു:- 
ശ്രീ സരസ്വതീ ദശശ്ലോകീ മഹാമന്ത്രത്തിന്റെ ഴൃഷി ഞാന്‍ 
തന്നെയാണ്‌. ഇതിന്റെ ഛന്ദസ്സ്‌ അനുഷ്ടുപ്പാകുന്നു. ദേവത 
വാഗീശ്വരിയും ബീജം യദ്വാഗ്‌ ആണ്‌. ശക്തി ദേവി; വാചം 
കിലകം; പ്രാണോ ദേവി ഇതിന്റെ വിനിയോഗം ശ്രീവാഗീ 
ശ്വരീ ദേവതാ പ്രീതിയാണ്‌. ശ്രദ്ധ, മേധ, പ്രാജ്ഞ, ധാരണ, 
വാഗ്ദേവത മഹാസരസ്വതി എന്നീ മന്ത്രങ്ങള്‍കൊണ്ട്‌ അംഗ 
ന്യാസം. 


5. നിഹാരഹാര ഘനസാരസുധാ കരാഭാം 
കല്യാണദാം കനക ചമ്പക ദാമ ഭൂഷാം 
ഉത്തുംഗപീന കുചകുംഭമനോഹരാം ഗീം 
വാണീം നമാമി മനസാ വചസാ വിഭുത്യൈ 

ധ്യാനം - മഞ്ഞ്‌, മുത്തുമാല, കര്‍പ്പൂരം, ചന്ദ്രന്‍ ഇവ 
യുടെ ശോഭ കലര്‍ന്നവളും കല്യാണ ദാത്രിയും കനക ചമ്പ 
കദാമഭൂഷയും തടിച്ച കുചകുംഭങ്ങളാല്‍ മനോഹരിയും ആയ 


വാണീദേവിയെ ഐശ്വര്യത്തിനായി ഞാന്‍ മനസ്സുകൊണ്ടും 
വാക്കുകൊണ്ടും നമിക്കുന്നു. 


ഓം. പ്രാണോ ദേവീതൃസ്യ മന്ത്രന്ധ്യ - ഭരദ്വാജ 
ജൂഷിഃ ഗായത്രീ ഛന്ദഃ ശ്രീ സരസ്വതീ ദേവതാ. പ്രണ 
വേന ബീജ ശക്തിഃ കീലകം. ഇഷ്ടാര്‍ത്ഥേ വിനി 
യോഗഃ മന്ത്രേണ ന്യാസഃ 


“ഓം പ്രാണോ ദേവി എന്ന മന്ത്രത്തിന്റെ ഷി ഭരദ്വാ 
ജനും ഛന്ദസ്സ്‌ ഗായ്രതിയും ദേവത സരസ്വതിയുമാണ്‌. 
7. വേദാര്‍ത്ഥ തത്ചൈകസ്വരുപാ പരമാര്‍ത്ഥതഃ 
നാമ രൂപാത്മനാ വ്യക്താ സാ മാം പാതു 
സരസ്വതീ 
8. ഓം പ്രാണോ ദേവീ സരസ്വതീ വാജേ ഭിര്‍വാജീ 


നീവതി ധീനാമവത്യവതു. 


9. ഓം നോ ദിവ ഇതി മന്ത്ര സ്യ അത്രി ജൂഷിഃ 


ത്രിഷ്ടുപ്‌ ഛന്ദ. സരസ്വതീ ദേവതാ. ഗ്രീമിതി 
ബീജ ശക്തി കീലകം. ഇഷ്ടാര്‍ത്ഥേ വിനിയോഗഃ 
മന്ത്രേണ ന്യാസഃ 


10. യാ സാംഗോപാംഗ വേദേഷു ചതുര്‍ഷ്വേകൈ വഗീ 
യതേ അദ്വൈതാ ബ്രഹ്മണഃ ശക്തിഃ സാ മാം പാതു 
സരസ്വതീ. 


11. ശ്രീം ആ നോദിവോ ബൃഹതഃ പര്‍വതാദാ ക 
സ്വതീ യജദാഗം തു യജ്ഞം ഹവവം ദേവീ ജുജു 
ഷാണോ ഘൃതാചീ ശശഗ്മാം നോ വാചാ മുശതി 
ശൃണോതു. 


12. പാവകാന ഇതി മന്ത്രസ്യ മധുച്ഛന്ദ ജൂഷിഃ ഗായത്രീ 
ചന്ദഃ സരസ്വതീ ദേവതാ. ശ്രീമിതി ബീജശക്തിഃ 
കീലകം ഇഷ്ടാര്‍ത്ഥ വിനിയോഗം മന്ത്രേണ ന്യാസാഃ 


13. യാ വര്‍ണ്ണ പദ വാക്യാര്‍ത്ഥ സ്വരുപേണൈവ 
വര്‍ത്തതേ അനാദിനിധനാനന്താ സാമാം പാതു സര 
സ്വതീ 


14. ശ്രീം പാവകാ നഃ സരസ്വതീ വാജേഭിര്‍ വാജിനീ 
പതീ. യജ്ഞം വഷ്ടു ധിയാ വസുഃ 


15. ചോദയിത്രീതി മന്ത്രസ്യമധുച്ഛന്ദ ജൂഷിഃ ഗായത്രി 
ഛന്ദഃസരസ്വതീ ദേവതാ. ബ്ലുമിതിബീജശക്തിഃ കീല 
കം മന്ത്രേണ ന്യാസഃ 


ഓം. പ്രാണോ ദേവീ എന്ന മന്ത്രത്തിന്റെ ഴൃഷി ഭരദ്വാ 
ജനും ഛന്ദസ്സ്‌ ഗായത്രിയും ദേവത സരസ്വതിയുമാകുന്നു. 
ഓം. നമഃ ബീജം. 


വേദാന്ത ബ്രഹ്മ തത്വ സ്വരൂപിണിയും വിഭിന്ന നാമരൂപ 
ങ്ങളില്‍ പ്രത്യക്ഷപ്പെടുന്ന വജം ആ സരസ്വതി എന്നെ രക്ഷി 
ക്കട്ടെ. 


ദാനത്താല്‍ സുശോഭിതയും സ്തുതിക്കുന്നവരെ രക്ഷി 
ക്കുന്നവളും അന്നവതിയുമായ ഭഗവതി സരസ്വതി സാധക 
രായ ഞങ്ങളെ അന്നത്താല്‍ പരിപൂര്‍ണ്ണരാക്കട്ടെ. 


“ആ നനദിവാ എന്ന മന്ത്രത്തിന്റെ ജൂഷി അത്രിയും 
ഛന്ദസ്സ്‌ അനുഷ്ടുപ്പും ദേവത സരസ്വതിയുമാണ്‌. 


വേദവേദാംഗങ്ങളില്‍ സ്തുതിക്കപ്പെട്ടിരിക്കുന്നവളും പര 
ബ്രഹ്മത്തിന്റെ അദ്വൈത ശക്തിയുമായ ഭഗവതി സരസ്വതി 
എന്നെ രക്ഷിക്കട്ടെ. 


ഉപാസ്യയായ ദേവി സരസ്വതി ജ്യോതിര്‍മയമായ സുലോ 
കത്തുനിന്നും താഴെ പര്‍വതാകാരമായ മേഘങ്ങളുടെ മധ്യ 
ത്തിലൂടെ ഞങ്ങളുടെ യജ്ഞത്തില്‍ വന്നു ചേരണം. ദേവി 
ഞങ്ങളുടെ സ്തുതികളാല്‍ പ്രസന്നയായി ഞങ്ങളുടെ സ്തോ 
ത്രങ്ങള്‍ കേള്‍ക്കട്ടെ. 


“പാവകാന്‌ എന്ന മന്ത്രത്തിന്റെ ഭൂഷി മധുച്ഛന്ദയും 
ഛന്ദസ്സ്‌ ഗായത്രിയും ദേവത സരസ്വതിയും ആകുന്നു. 


വര്‍ണ്ണങ്ങളിലും പദങ്ങളിലും വാകൃത്തിലും അര്‍ത്ഥസ 
ഹിതം സര്‍വത്ര വ്യാപിച്ചിരിക്കുന്നവളും ആദ്യന്താതീതയും 
അനന്തരൂപിണിയുമായ ദേവി സരസ്വതി എന്നെ രക്ഷിക്കട്ടെ. 


എല്ലാവരെയും പരിശുദ്ധരാക്കുന്നവളും അന്നം കൊണ്ടും 
കര്‍മ്മം കൊണ്ടും ലഭ്യമാകുന്ന ധനം സമ്പാദിക്കാന്‍ കാരണ 
ഭൂതയും ആയ ദേവി സരസ്വതി ഞങ്ങളുടെ യജ്ഞത്തില്‍ 
വരാന്‍ താല്പര്യം വഹിക്കട്ടെ. 


2 


“ചോദയിത്രി” എന്ന മന്ത്രത്തിന്റെ ജഷി മധുച്ഛന്ദയും 
ഛന്ദസ്സ്‌ ഗായ്രതിയും ദേവത സരസ്വതിയുമാണ്‌. 


16. ആധ്യാത്മമധിദൈവം ച ദേവാനാം സമൃഗീശ്വരീ 


പ്രതൃഗാസ്തേ വേദന്തീയാ സാ മാം പാതു 
സരസ്വതീ 


17. ബ്ലും ചോദയിത്രീം സൂനൃതാനാം ചേതന്തീ സുമ 


തീനാം യജ്ഞം ദധേ സരസ്വതീ. 


18. മഹോ അര്‍ണ്ണ ഇതി മന്ത്രസ്യ മധു ച്ഛന്ദ ജൂഷിഃ 


ഗായത്രീ ഛന്ദഃ സരസ്വതീ ദേവതാ. സന രീതി 
ബീജശക്തിഃ കീലകം മന്ത്രേണ ന്യാസഃ 


19. അന്തര്യാമ്യാത്മനാ വിശ്വം ത്രൈലോക്യം യാനിയ 
ച്ചതി രുശ്രാദിത്യാദി രൂപസ്ഥാ യസ്യാമാവേശ്യ 
താംപുനഃ 


20. ധ്യായന്തീ സര്‍വ രുപൈകാ സാ മാം പാതു സര 
സ്വതീ സൌഈഃ മഹോ അര്‍ണ്ണഃ സരസ്വതീ പ്രചോക്ര 
യതി കേതുനാ ധിയോ വിശ്വാ വിരാജതി. 


ദേവന്മാരുടെ പ്രേരണാത്മകശക്തിയും ആധിദൈവരൂപി 
ണിയും നമ്മുടെ ഉള്ളില്‍ വാണീ രൂപത്തില്‍ പ്രതിഷ്ഠിക്കപ്പെ 
ട്ടവളുമായ ഭഗവതി എന്നെ രക്ഷിക്കട്ടെ. 


സത്യവും പ്രിയവുമായ വാക്കു പറയുവാന്‍ പ്രേരണ 
നല്‍കുന്നവളും ജ്ഞാനപ്രദായിനയുമായ സരസ്വതീ ദേവി 
ഞങ്ങളുടെ യജ്ഞത്തെ ധരിച്ചിട്ടുണ്ട്‌. “മഹോ അണ്ണഃ” എന്ന 
മന്ത്രത്തിന്റെ ജൂഷി മധുച്ഛന്ദയും ഛന്ദസ്സ്‌ ഗായത്രിയും ദേവത 
സരസ്വതിയുമാകുന്നു. 


അന്തര്യാമിയായി ലോകയാത്രം നിയന്ത്രിക്കുന്നവളും 
രുദ്രാദിത്യാദി അനേക ദേവതമാരുടെ രൂപത്തില്‍ നിലകൊ 
ള്ളുന്നവളുമായ സരസ്വതി നമ്മെ രക്ഷിക്കട്ടെ. 


സരസ്വതീ ദേവി തന്നെയാമ്‌ എല്ലാ വിധത്തിലുമുള്ള 
കര്‍ത്ത വ്യാത്മകമായ ബുദ്ധിയെ വികസിപ്പിക്കുന്നത്‌. ആ ദേവി 
ഞങ്ങളെ രക്ഷിക്കട്ടെ. 


21. ചത്വാരി വാഗിതി മന്ത്രസ്യഉചഥ്യ പുത്ര ജഷിഃ 
ത്രിഷ്ടുപ്‌ ഛന്ദഃ സരസ്വതീ ദേവതാ ഐം. ഇതി ബീജ 
ശക്തി കീലകം മന്തേണ ന്യാസഃ 


22. യാ പ്രത്യക്‌ ദൃഷ്ടിഭിര്‍ ജിവൈര്‍ വ്യജ്യമാനാ 
നുഭൂയതേ വ്യാപിനീ ജ്ഞാപ്തി രുപൈകാ സാ മാം 
പാതു സരസ്വതീഃ 
23. ഐം ചത്വാരി വാക്‌ പരിമിതാ പദാനി 

താനി വിദുര്‍ ബ്രാഹ്മണാ യേ മനീഷിണാ 

ഗുഹാ ത്രീണി നിഹിതാ നേഗ യന്തി 

തുരീയം വാചോ മനുഷ്യാ വദന്തി. 
24. യദ്‌ വാഗാ വദന്തീതി മന്ത്രസ്യ ഭാര്‍ഗ്ഗവഃ ജൂഷിഃ 


ത്രിഷ്ടുപ്‌ ഛന്ദഃ സരസ്വതീ ദേവതാ ക്ലീമിതി ബീജ 
ശക്തിഃ കീലകം മന്ത്രേണ ന്യാസഃ 


25. നാമജ്യാത്യാദിഭിര്‍ദേ ദൈരഷ്ടധാ യാ ജി 
നിര്‍വികല്പാത്മനാ വൃക്താ സാ മാം പാതു 
സരസ്വതി. 


26. ക്ലീം യദ്‌ വാഗ്‌ വദന്തി അവി ചേതനാനി രാഷ്ട്രീ 
ദേവാനാം നിഷ സാദ മന്ദ്രാ ചത്രസ ഈര്‍ജം ദുദുഹേ 
പയാം സി ക്വ സ്വിദസ്യാ പരമം ജഗാമ. 


“ചത്വാരിവാക്‌' എന്ന മന്ത്രത്തിന്റെ ട്ൂൂഷി ഉചഥ്യ പുത്ര 
നായ ദീര്‍ഘ തമസ്സും ഛന്ദസ്സ്‌ ത്രിഷ്ടുപ്പും ദേവത സരസ്വ 
തിയും ബീജം ശക്തിയും കീലകം ഐം ഉം - ആണ്‌. മന്ത്ര 
ത്താല്‍ അംഗന്യാസം ചെയ്യുന്നു. 


അന്തര്‍ ദൃഷ്ടിയുള്ള ജീവികളുടെ മുന്നില്‍ വിഭിന്ന രൂപ 
ത്തില്‍ പ്രതൃക്ഷപ്പെടുന്നവളായ സരസ്വതീ ദേവി എന്നെ രക്ഷി 
ക്കട്ടെ. 


പരാപശ്യന്തി മധ്യമ വൈഖരീ എന്നീ നാലു പാദങ്ങള്‍ 
ചേര്‍ന്നതാണ്‌ വാക്ക്‌. ഈ പദങ്ങള്‍ ജ്ഞാനികള്‍ക്ക്‌ ശരിക്ക 
റിയാം. ഇവയില്‍ ആദ്യത്തെ മൂന്നും ഹൃദയ ഗഹ്വരത്തില്‍ 
സ്ഥിതിചെയ്യുന്നതിനാല്‍ പ്രകടമാകുന്നില്ല. എന്നാല്‍ വൈഖരി 
ജനങ്ങള്‍ക്ക്‌ സംസാരിക്കാനുതകുന്നു. 


11. “യദ്വാഗ്‌ വദന്തി” എന്നതിന്റെ ജൂഷി ഭാര്‍ഗ്ഗവനും ഛന്ദസ്സ്‌ 
ശ്രിഷ്ടുപ്പും ദേവത സരസ്വതിയും ആണ്‌. 


നാമരൂപങ്ങള്‍ മുഖേന എട്ടു വിധത്തിലും നിര്‍വികല്പ 
രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഭഗവതി സരസ്വതി എന്നെ 
രക്ഷിക്കട്ടെ. 


ദിവ്യ ഭാവങ്ങള്‍ പ്രകടിപ്പിക്കുന്നവളും ജ്ഞാനം പ്രദാനം 
ചെയ്ത്‌ യജ്ഞത്തില്‍ വിരാജിക്കുന്നവളുമായ ദേവി എല്ലാ 
ദിക്കുകള്‍ക്കും വേണ്ടി അന്നവും ജലവും ഒഴുക്കുന്നു. 


27. ദേവീം വാചമിതി മന്ത്രസ്യ ഭാര്‍ഗ്ഗവഃ ജഷിഃ 
ത്രിഷ്ടുപ്‌ ഛന്ദഃ സരസ്വതീ ദേവതാഃ സൌഈരിതി ബീജ 
ശക്തിഃ കീലകം മന്ത്രേണ ന്യാസഃ 


28. വ്ൃക്താവ്യക്ത ഗിരഃ സര്‍വേ വേദാദ്യഃ 
വ്യാഹരന്തിയാം 


സര്‍വകാമദുധാ ധേനുഃ സാ മാം പാതു സരസ്വതീ 


29. സനു ദേവീം വാചമ ജനയന്ത ദേവാ സ്താം 


വിശ്വരൂപാ പശവോ വദന്തി സാ നോ 
മന്ദ്രേഷ മുര്‍ജം 


ദുഹാനാധേനുര്‍വാഗസ്മാനുപസുഷ്ടുതൈതു. 
30. ഉതത്വ ഇതി മന്ത്രന്്യ ബൃഹസ്പതിര്‍ ടൃഷിഃ 
ത്രിഷ്ടുപ്‌ ഛന്ദഃ സരസ്വതീ ദേവതാ. സമിതി 


ബീജ ശക്തിഃ കീലകം മന്ത്രേണ ന്യാസഃ 


31. യാം വിദൃത്വാ /ഖിലം ബന്ധം നിര്‍മഥ്യാഖില 
വര്‍ത്മനാ യോഗീയാതി പരം സ്ഥാനം സാ മാം പാതു 
സരസ്വതീ 


P 


32. സം ഉത ത്വാ പശ്യന്ന ദദര്‍അശ വാചമൃത ത്വഃ 


ശ്ൃണ്വന്ന ശൃണോ ത്യേനാം ഉതോത്വസ്മൈ 
(തമ്പം) വിസസ്രേ ജായേവപത്യ ഉശതി സുവാസാഃ 


33. അംബിതമ ഇതി മന്ത്രസ്യ ഗൃത്‌ സമാ ജഷിഃ 


അനുഷ്ടുപ്‌ ഛന്ദഃ സരസ്വതീ ദേവതാ. ഐമിതി 
ബീജശക്തിഃ കീലകം മന്ത്രേണ ന്യാസഃ 


34. നാമരൂപാത്മകം സര്‍വം യസ്യാ മാവേശൃതാം 
പുനഃ ധ്യായന്തി ബ്രഹ്മ രൂപൈകാ സാ മാം പാതു 
സരസ്വതീ. 


ഐം അംബിതമേ നദീതമേ ദേവിതമേ സരസ്വതി 
അപ്രശസ്താ ഇവ സ്മസി പ്രശസ്തിമംബ നമ 
സ്കൃധി. 


ദേവീം വാചം എന്ന മന്ത്രത്തിന്റെ ഴൃഷി ഭാര്‍ഗ്ഗവനും 
ചന്ദസ്സ്‌ ത്രിഷ്ടുപ്പും ദേവത സരസ്വതിയും ആണ്‌. ബീജം 
ശക്തിയും കീലകം സനം ആകുന്നു. മന്ത്രം മുഖേന തന്നെ 


ന്യാസം ചെയ്യണം. 


വ്യാക്താവ്യക്തവാണികളായ എല്ലാ വേദാദികളും യാതൊ 
ന്നിനെ വ്യാപരിക്കുന്നു. സര്‍വകാമ ദുഘയായ ആ സരസ്വതി 


ഞങ്ങളെ രക്ഷിക്കട്ടെ. 


വൈഖരീ വാണി പ്രാണ രൂപത്തില്‍ ദേവന്മാരാല്‍ സൃഷ്ടി 
ക്കപ്പെട്ടു. ആ വാണിയെ വിഭിന്ന ദേഹധാരികള്‍ ഉച്ചരിക്കു 
ന്നു. കാമധേനുവിനെപ്പോലെ സുഖം നല്‍കുന്ന ദേവിപ്രസ 


ന്നയായി ഞങ്ങളുടെ സമീപം പ്രത്യക്ഷമാകട്ടെ. 


ഉതത്വം എന്ന മന്ത്രത്തിന്റെ ബൃഹസ്പതിയാണ്‌ ഛന്ദസ്സ്‌ 


ത്രിഷ്ടുപ്പ്‌, ദേവത സരസ്വതിയും... 


സരസ്വതിയെ ബ്രഹ്മ വിദ്യാരൂപത്തില്‍ അറിഞ്ഞതിനു 
ശേഷം യോഗിവര്യന്മാര്‍ സകല ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു. 


ദേവി എന്നെ രക്ഷിക്കട്ടെ. 


ദേവിയെ കണ്ടിട്ടും ചിലര്‍ കാണുന്നില്ല. കേട്ടിട്ടും കേള്‍ 
ക്കുന്നില്ല. എന്നാല്‍ ചില ഭാഗ്യശാലികളുടെ മുന്നില്‍ പതിയെ 
കാമിക്കുന്ന സ്ത്രീ ഭര്‍ത്ത്യ സന്നധിയില്‍ അനാവൃത രൂപ 
ത്തില്‍ തന്നെ ഇരിക്കുന്നതുപോലെ വാഗ്ദേവി തന്റെ സ്വരൂപം 


പ്രകടമാക്കുന്നു. 


അംബിതമ എന്ന മന്ത്രത്തിലെ ജഷി ഗുത്സ്ന വദനും 


ഛന്ദസ്സ അനുഷടുപ്പും ദേവത സരസ്വതിയുമാണ്‌... 


ബ്രഹ്മതത്വമറിയുന്നവര്‍ സരസ്വതിയില്‍ നാമരൂപയുക്ത 
മായ സമ്പൂര്‍ണ്ണ പ്രപഞ്ചത്തെയും ആവേശിപ്പിച്ചുകൊണ്ട്‌ 


ദേവിയെ ധ്യാനിക്കുന്നു. ആ ദേവി എന്നെ രക്ഷിക്കട്ടെ. 


ദേവി ദേവിമാരിലും മാതാക്കളിലും നദികളിലും വെച്ച്‌ 
സര്‍വ ശ്രേഷ്ഠയാണ്‌. ഞങ്ങള്‍ ധനമില്ലാതെ നിന്ദിതരെപ്പോലെ 


യായിരിക്കുന്നു. ഞങ്ങള്‍ക്ക്‌ ധനസമൃദ്ധി കൈവരുത്തുക. 


36. ചതുര്‍മുഖ മുഖാം ഭോജ വനഹംസവധുര്‍ മമഃ 


മാനസേ രമതാം നിത്യം സര്‍വശുക്ലാ സരസ്വതീ 


37. നമസ്തേ ശാരദേ ദേവി കാശ്മീര പുരവാസിനി 


ത്വാമഹം പ്രാര്‍ത്ഥയേ നിത്യം വിദ്യാദാനം 
ചദേഹിമേ 


38. അക്ഷ സൂത്രാങ്കുധരാ പാശ പുസ്തക ധാരിണീ 


മുക്താഹാര സമായുക്താ വാചി തിഷ്ഠതു മേ സദാ 


39. കംബുകണ്ഠിസുതാ മ്രോഷ്ഠീ 
സര്‍വാഭരണ ഭൂഷിതാ 


മഹാസരസ്വതീ ദേവി ജിഹ്വാഗ്രേ സംനി വിശ്യതാം 


40. യാ ശ്രദ്ധാ ധാരണാ മേധാ വാഗ്‌ ദേവീ 
വിധിവലഭാ 
൨ 


ഭക്ത ജിഹ്വാഗ്രസദനാ സമാദി ഗുണദായിനീ 


41. നമാമി യാവിനീനാഥ ലേഖാലംകൃതകുന്തളാം ഭവാ 


നീം ഭവസന്താപ നിര്‍വാപണസുധാനഭിം 


42. യാ കവിത്വം നിരാതങ്കം മുമുക്തി ചവാഞ്ഛതി 


സോ 4 ഭ്യര്‍ച്ചൈനാം ദശശ്ലോക്യാ നിത്യം 
സ്തൌാതി സരസ്വതീ, 


43. തസ്യൈവം സ്തുവതോനിത്യം സമഭ്യര്‍ച്യ സര 
സ്വതീം ഭക്തി ശ്രദ്ധാഭിയുക്തസ്യ ഷണ്‍മാസാത്‌ 
പ്രത്യയോ ഭവേത്‌ 


44. തതഃ പ്രവര്‍ത്തതേ വാണീ സ്വേച്ഛയാ ലളിതാ 
ക്ഷരാ ഗദ്യപദ്യാത്മകൈഃ ശബ്ദദൈഃ ര്രപമേയൈര്‍വി 
വക്ഷിതൈഃ 


45. അശ്രുതോ ബുധ്യതേ ഗ്രന്ഥഃ പ്രായഃ സാരസ്വതഃ 
കവഃ ഇത്യേവം നിശ്ചയം വിപ്രാഃ സാ ഹോ വാച സര 
സ്വതീ 


46. ആത്മവിദ്യാ മയാ ലബ്ധി ്രഹ്മണൈവസനാ 
തനീ ബ്രഹ്മത്വം മേ സദാ നിത്യം സച്ചിദാനന്ദ രൂപതാഃ 


ചതുര്‍മുഖന്റെ മുഖകമലമായ വനത്തില്‍ രാജഹംസം 
പോലെ സഞ്ചരിക്കുന്നവളും ശ്വേത കാന്തിയുമായ സരസ്വതി 
ഞങ്ങളുടെ മാനസത്തില്‍ നിത്യം രമിക്കട്ടെ. കാശ്മീര പുര 
വാസിനിയായ ശാരദേ, ഞാന്‍ നിത്യവും നിന്നെ സ്തുതിക്കു 
ന്നു. എനിക്ക്‌ വിദ്യാദാനം നല്കുക. നീ തന്റെ ചതുര്‍ ഭുജ 
ങ്ങളില്‍ അക്ഷസുത്രം അങ്കുശം പാശം പുസ്തകം എന്നിവ 
ധരിച്ചിരിക്കുന്നു. ദേവിയുടെ മാര്‍വിടത്തില്‍ മുക്താഹാരം 
ശോഭിക്കുന്നു. ദേവി സദാ എന്റെ വാക്കില്‍ വിഹരിക്കുക. 
ഹേ കാബുകണ്ഠി? അരുണാധരി സര്‍വാഭരണ ഭൂഷിതേ, ദേവി 
എന്റെ ജിഹ്വാഗ്രത്തില്‍ വിരാജിക്കണേ. ഭക്തന്മാരുടെ നാക്കിന്‍ 
തുമ്പത്ത്‌ വസിച്ചുകൊണ്ട്‌ അവര്‍ക്ക്‌ ശമദമാദികള്‍ പ്രദാനം 
ചെയ്യുന്ന സരസ്വതീദേവി ശ്രദ്ധാ മേധാ ധാരണാ സ്വരൂപി 
ണിയും ബ്രഹ്മാവിന്റെ പ്രിയതമയുമാകുന്നു. ചന്ദ്രകലാ വിഭു 


ഷിതമായ കേശപാശത്തോടുകൂടിയവളും സംസാരബന്ധനമ 
കറ്റുന്നവളുമായ ഭഗവതി സരസ്വതിയെ ഞാന്‍ നമസ്കരിക്കു 
ന്നു. കവിത്വമോ ഭോഗമോ ഭയരാഹിത്യമോ അല്ലെങ്കില്‍ 
മോക്ഷമോ ആഗ്രഹിക്കുന്നവന്‍ ഈ പത്തു മന്ത്രങ്ങളാല്‍ ഭഗ 
വതിയായ സരസ്വതിയെ ഭക്തിപൂര്‍വ്വം പൂജിക്കണം. ഭക്തി 
ശ്രദ്ധയോടെ വിധിപ്രകാരം പൂജിച്ച്‌ നിത്യവും ഭജിക്കുന്ന 
ഭക്തന്‍ ആറു മാസത്തിനുള്ളില്‍ തന്നെ ദേവിയുടെ കൃപയ്ക്ക 
പാത്രമായിത്തീരുന്നു. അങ്ങിനെയാകുമ്പോള്‍ ഗദ്യപദ്യാത്മക 
മായ കവനത്തിനും അയാള്‍ കഴിവു ചേരുന്നു. സരസ്വതീ 
ഭക്തനായ കവി മറ്റുള്ളവരില്‍ നിന്നും ഒന്നും ശ്രവിക്കാതെ 
തന്നെ ഗ്രന്ഥങ്ങളുടെ അര്‍ത്ഥം ഗ്രഹിക്കാന്‍ പ്രാപ്തനാകു 
ന്നു. വിപ്രന്മാരെ, ഭഗവതിയായ സരസ്വതി തന്നെ തന്റെ ഈ 
ഭക്തിയുടെ മഹിമയെപ്പറ്റി തന്റെ ശ്രീ മുഖത്തിലൂടെ സ്വയം 
പറഞ്ഞിട്ടുള്ളതാണ്‌. ്രഹ്മാവില്‍ നിന്ന്‌ എനിക്ക്‌ സനാതന 
മായ ബ്രഹ്മ വിദ്യ സമ്പാദിക്കുവാന്‍ സാധിച്ചു. ഇപ്പോള്‍ ഞാന്‍ 
സച്ചിദാനന്ദ സ്വരൂപമായ നിത്യ്രഹ്മത്വത്താല്‍ തികച്ചും ധനി 


യാണ്‌. 


47. പ്രകൃതിത്വം തതഃ സൃഷ്ടം സത്വാദി 
ഗുണസാമ്യതഃ 
സത്മാഭാതി ചിച്ഛായാ ദര്‍പ്പണേ പ്രതി 
ബിംബവത്‌ 


48. തേന ചിത്‌ പ്രതിബിംബേന ത്രിവിധാ 


ഭാദി സാ പുനഃ 


്രകൃത്യവിച്ഛിന്നതയാ പുരുഷത്വം പുനശ്ച തേ 


49. ശുദ്ധ സത്വ പ്രധാനായാം മായായാം 


ബിംബിതോ ഹ്യജഃ 


സത്വപ്രധാനാ പ്രകൃതിര്‍ മായേതി പ്രതിപാദ്യതേ 


50. സാ മായാ സ്വശോപാധിഃ സര്‍വജ്ഞസ്യേ 


ശ്വരസ്യ ഹി 


വശ്യമായത്വമേകത്വം സര്‍വജ്ഞത്വം ച 
തസ്യ തു 


51. സാത്വികത്വാത്‌ സമഷ്ടയിത്വാത്‌ സാക്ഷി 
ത്വാത്‌ ജഗതാമപി. 


ജഗത്‌ കര്‍ത്തുമകര്‍ത്തും വാ ചാന്യഥാ 
കര്‍ത്തുമീശതേ. 


52. യഃ സ ഈശ്വര ഇത്യുക്തഃ സര്‍വജ്ഞ 


ത്വാദിഭിര്‍ഗുണൈഃ 
ശക്തി ദ്വയം ഹി മായായാഃ 
വിക്ഷേപാകൃതി രൂപകം 


53. വിക്ഷേപ ശക്തിര്‍ലിംഗാദി ബ്രഹ്മാണ്ഡാന്തം 
ജഗത്‌ സൃജേത്‌ 
അന്തര്‍ ദൃഗ്‌ ദൃശ്യയോര്‍ ഭേദ ബഹിശ്ച 
ബ്രഹ്മ സര്‍ഗ്ഗയോഃ 


54. 


55. 


56. 


57, 


58. 


59. 


60. 


61. 


62. 


63. 


64. 


65. 


K 


ആവ്യണോത്‌ പരാശക്തിഃ സാ 
സംസാരസ്യ കാരണം 


സാക്ഷിണഃ പുരതോ ഭാതി ലിംഗ 
ദേഹേന സംയുതം 
ചിതിച്ഛായാസമാവേശാ-ജ്ജീവഃ സ്യാത്‌ 
വ്യാവഹാരികഃ 
അസ്യ ജീവത്വമാരോപാത്‌ സാക്ഷീണ്യ 
പ്യവഭാസതേ 
ആവ്ൃതഈ തു വിനഷ്ടായാം ഭേദാപാതേ/ 
പയാതി യത്‌ 
തഥാ സര്‍ഗ്ഗ ബ്രഹ്മണോശ്ച ഭേദമാവൃത്യതിഷ്ഠതി 
യാ ശക്തി സ്തദ്വാശാദ്‌ ബ്രഹ്മ 
വികൃതത്വേന ഭാസതേ 
അത്രാപ്യാവൃതി നാശേന വിഭാതി 
ബ്രഹ്മ സര്‍ഗ്ഗയോഃ 
ബേദസ്തയോര്‍വികാരഃ സ്യാത്‌ സര്‍ഗ്ഗ 
ന ബ്രഹ്മണി ക്വചിത്‌ 
അസ്തി ഭാതി പ്രിയം രൂപം നാമ 
ചേത്യംശപഞ്ചകം 
ആദ്യത്രയം സ്രഹ്മരൂപം ജഗ്ദ്രൂപം തതോദ്വയം 
അപേക്ഷ്യ നാമരൂപേ ദ്വേ സച്ചിദാനന്ദ തത്പരഃ 
സമാധിം സര്‍വഥാ കുര്യാത്‌ ഹൃദയേ 
വാഥവാ ബഹിഃ 
സവികല്പോ നിര്‍വികല്പഃ സമാധിര്‍ 
വിവിധോ ഹൃദി 
ദൃശ്യ ശബ്ദാനുഭേദേന സവികല്‍പം പുനര്‍ ദ്വിധാ 
കാമാദ്യാശ്ചിത്ത ഗാ ദൃശ്യാ സ്തത്‌ 
സാക്ഷി ത്വേന ചേതനാ 
ധ്യാതേയ്‌ ദൃശ്യാനുവിദ്ധോ/യം സമാധിഃ 
സ വികല്പകഃ 
അസംഗഃ സച്ചിദാനന്ദഃ സ്വ പ്രഭോ ദ്വൈതവര്‍ജിതഃ 
അസ്മീതി ശബ്ദ വിദ്ധോ/യം സമാധിഃ 
സവികല്പകഃ 
സ്വാനുഭൂതിരസാവേശാദ്‌ ദൃശ്യ 
ശബ്ദാദ്യപേക്ഷിതുഃ 
നിര്‍വികല്പഃ സമാധിഃ സ്യാ-നിവാത സ്ഥിത 
ദീപവത്‌ ഹൃദീവ ബാഹ്യ ദേശേ/ പി യസ്മിന്‍ 


കസ്മിംശ്ച വസ്തു നി. 


സമാധിരഭ്യാസന്മാത്രാന്നാമരൂപപൃഥക്‌ കൃതിഃ 


സ്തബ്ധീ ഭാവോ രസാസ്വാദാത്തൃതീയഃ 
പൂര്‍വന്മതഃ 


P 


818 


66. ഏതൈഃ സമാധിഭിഃ ഷഡ്ഭിര്‍ നയേത്‌ 
കാലം നിരന്തരം 


ദേഹാഭിമാനേ ഗളിതേ വിജ്ഞാതേ പരമാത്മനി 
67. യ്രതയ്രത മനോ യാതി തത്ര തത്ര പരാമൃത 


68. ഭിദ്യതേ ഹൃദയഗ്രന്ഥിഃ ശ്ചിദ്യന്തേ സര്‍വ സംശയാഃ 


ക്ഷീയന്തേ ചാസ്യ കര്‍മ്മാണി തസ്മിന്‍ 
ദൃഷ്ടേ പരാവരേ 


69. മയി ജീവത്വ മീശത്വം കല്പിതം വസ്തുതോ 


നഹി ഇതി യസ്തു വിജാനാതി സ 
മുക്തോ നാത്ര സംശയഃ ഇത്യുപനിഷത്ത്‌. 


സത്വം രജസ്സ്‌ തമസ്സ്‌ എന്നീ മൂന്നു ഗുണങ്ങളുടെയും 
സമാവേശത്താല്‍ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടു. കണ്ണാടിയില്‍ 
പ്രതിബിംബം കാണുന്നതുപോലെ തന്നെ പ്രകൃതിയില്‍ 
ചേതനാ പ്രതിബിംബം സത്യമെന്ന്‌ തോന്നും. ആചേതന 
യുടെ പ്രതിബിംബത്താല്‍ പ്രകൃതി മൂന്നു വിധത്തിലെന്നും 
തോന്നും. പ്രകൃതി സംയോഗം കൊണ്ടാണ്‌ മനുഷ്യന്‍ ഈ 
ദേഹം കിട്ടിയിട്ടുള്ളത്‌. സത്വഗുണപ്രധാനമായ പ്രകൃതിമായ 
യാണ്‌. മായയില്‍ പ്രതിബിംബിതമാകുന്ന ചേതന തന്നെ അജ 
ന്മാവ്‌. മായ സര്‍വാത്മനാ ബ്രഹ്മത്തിന്റെ ആജ്ഞാകാരിണി 
യാണ്‌. മായയെ വശത്താക്കുക അദ്വിതീയനും സര്‍വജ്ഞനു 
മാകുക. ബ്രഹ്മത്തിന്റെ മുഖ്യ ലക്ഷണം ഇവയാണ്‌. ബ്രഹ്മം 
സകലതിനും സാക്ഷി സ്വരൂപമാണ്‌. അത്‌ പ്രപഞ്ച സൃഷ്ടി 
ചെയ്യാനും ഇല്ലാതാക്കാനും മറ്റുവിധത്തിലാക്കാനും ശക്ത 
മാണ്‌. വിക്ഷേപം ആവരണം ഇവയാണ്‌ മായയുടെ രണ്ടു 
ശക്തികള്‍. വിക്ഷേപശക്തി ലിംഗദേഹം മുതല്‍ ബ്രഹ്മാണ്ഡം 
വരെയുള്ള സകലതും സൃഷ്ടിക്കുന്നു. ആവരണശക്തി 
ദ്രഷ്ടാവിനും ദൃശൃത്തിനുമിടയ്ക്കുള്ള അന്തരവും ്രഹ്മ 
ത്തിനും സൃഷ്ടിക്കും തമ്മിലുള്ള അന്തരത്തെയും ആവരണം 
ചെയ്യുന്നു. അത്‌ ബന്ധനാത്മകമാണ്‌. ചേതനയുടെ പ്രതി 
ബിംബം കാരണരൂപത്തിലുള്ള പ്രകൃതിയില്‍ നിഹിതമാ 
കുമ്പോള്‍ ലോകത്തില്‍ കാര്യകാരിയായ ജീവന്‍ ഉണ്ടാകുന്നു. 
ആരോഹിതമാകയാല്‍ അതിന്റെ ജീവത്വം സാക്ഷിയായ ബ്രഹ്മ 
ത്തിലും പരീക്ഷിക്കപ്പെടുന്നു. ആവരണ ശക്തി മാറുമ്പോള്‍ 
ഭേദം സ്പഷ്ടമാകും. അതോടെ ജീവത്വത്തിന്റെ സ്ഥിതി സമാ 
പിക്കുന്നു. സൃഷ്ടി ബ്രഹ്മങ്ങളുടെ ഭേദത്തെ ആവരണം 
ചെയ്യുന്ന ശക്തിക്കു വഴങ്ങുന്ന ബ്രഹ്മം വികാരയുക്തമാ 
ണെന്ന തോന്നല്‍ നിര്‍മ്മിക്കുന്നു. ആവരണം മാറിയാല്‍ തന്നെ 
്രഹ്മത്തിന്റെയും സൃഷ്ടിയുടെയും ഭേദത്തിന്റെ പ്രതീതി 


ഉണ്ടാകുന്നുണ്ട്‌. എന്നാല്‍ ബ്രഹ്മത്തില്‍ വികാരാവസ്ഥ ഇല്ല. 
സൃഷ്ടിയില്‍ തന്നെയാണുള്ളത്‌. അസ്തി, ഭാതി, പ്രിയം, രൂപം, 
നാമം എന്നീ അഞ്ചു അംഗങ്ങളില്‍ ആദ്യത്തെ മൂന്നെണ്ണം 
ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്‌; നാമം, രൂപം എന്നിവ രണ്ടും 
വിശ്വരൂപാര്‍ത്ഥകമാണ്‌. രണ്ടും സംബന്ധിക്കുമ്പോള്‍ തന്നെ 
ബ്രഹ്മം ഈ വിശ്വരുപത്തില്‍ സ്ഥിതിചെയ്യുന്നു. സാധകന്‍ 
ബാഹ്യമായും ആന്തരികമായും എന്നും സമാധിയില്‍ തല്പ 
രനാകണം. ഹൃദയത്തില്‍ സവികല്‍പമെന്നും നിര്‍വികല്പ 
മെന്നും സമാധി രണ്ടു വിധമാകുന്നു. സവികല്പ സമാധിക്ക്‌ 
ദൃശ്യാനുസിദ്ധമെന്നും ശബ്ദാനുസിദ്ധമെന്നും രണ്ടു വിഭാഗ 
മുണ്ട്‌. മനസ്സില്‍ കാമാദി വികാരങ്ങള്‍ ഉണ്ടാകുന്നു. ഈ വികാ 
രങ്ങള്‍ ദൃശ്യങ്ങളാണ്‌. ചേതനാത്മാവ്‌ ഇവയ്ക്ക്‌ സാക്ഷിയാ 
ണ്‌. അതിനെ ദൃശ്യാനുവിദ്ധസമാധിയെന്ന്‌ പറയുന്നു. ശബ്ദാ 
നുവിദ്ധസവികല്പ സമാധിയില്‍ സാധകന്‍, താന്‍ അദ്വൈത 
സ്വരൂപനും സംഗരഹിതനും സ്വയം പ്രകാശനുമാണെന്ന്‌ 
ചിന്തിക്കുന്നു. താന്‍ തന്നെയാണ്‌ സച്ചിദാനന്ദനെന്നും 
ചിന്തിക്കുന്നു. ആത്മരുപാനുഭൂതിയായ രസാവേശത്താല്‍ 
ദൃശൃശബ്ദങ്ങളെ ഉപേക്ഷയോടെ വീക്ഷിക്കുന്ന സാധകന്റെ 
ഹൃദയം നിര്‍വികല്പ സമാധിയുടെ സുഖം ചേരുന്നു. നിര്‍ 
വാത ദീപം പോലെയാണ്‌ സാധകന്റെ സ്ഥിതി. ഹൃദയാന്തര്‍ 
ഭാഗത്തുണ്ടാകുന്ന സമാധിക്കും രണ്ടു രൂപങ്ങളാണ്‌. അതു 
പോലെ വെളിയിലും ഏതെങ്കിലും വസ്തുവിനോട്‌ ചിത്ത 
ത്തില്‍ ഏകാഗ്രത ഉണ്ടായിക്കഴിഞ്ഞാല്‍ അത്‌ സമാധിയായി. 
ദൃശൃത്തിന്റെയും ഭ്രഷ്ടാവിന്റെയും വിവേകത്താല്‍ ആദ്യത്തെ 
രീതിയിലുള്ള സമാധി ഉണ്ടാകുന്നു. പ്രത്യേകമായ ഒരു 
വസ്തുവിനോട്‌ അതിന്റെ നാമരൂപങ്ങള്‍ ഭിന്നങ്ങളെന്നു 
തോന്നിയാല്‍ അതിനാശ്രയ ഭൂതമായ ചേതനയെപ്പറ്റി ചിന്ത 
യുണ്ടാകും. ഇതാണ്‌ രണ്ടാമത്തെ തരത്തിലുള്ള സമാധി. 
ചൈതന്യരസാനുഭൂതിയാല്‍ ഉണ്ടായ ആവേശം നിമിത്തം 
സ്തബ്ധത കൈ വരുന്നത്‌ മൂന്നാമത്തെ വിധത്തിലുള്ള സമാ 
ധിയാണ്‌. ഈ സമാധികളില്‍ ജീവിതം നയിക്കണം. ശരീരാ 
ഭിമാനം വിട്ട്‌ പരമാത്മതത്വജ്ഞാനമുണ്ടായാല്‍ മനസ്സ്‌ എവി 
ടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം അമൃത്വാനുഭവമുണ്ടാ 
കുന്നു. അതോടെ സകല സംശയങ്ങളും നശിക്കുന്നു. ഹൃദ 
യ്രഗന്ഥികള്‍ തുറക്കുന്നു. നിഷ്കലവുമായ ബ്രഹ്മത്തിന്റെ 
ഫലമായി സകലകര്‍മ്മങ്ങളും ക്ഷയിക്കുന്നു. എന്നില്‍ കല്പി 
തമായ ജീവിത്വവും ഈശത്വവും കല്പിതമാണ്‌; വസ്തുത 
അതാണെന്ന്‌ മനസ്സിലാക്കുന്നവന്‍ ജീവന്മുക്തനാകുമെന്ന 
തില്‍ സംശയമില്ല എന്ന്‌ ഉപനിഷത്ത്‌. 


സരസ്വതീരഹസ്യോപനിഷത്ത്‌ സമാപിച്ചു. 


EE 


K 


 സാഖ്(ത്ധ്യൂപങ്ദിഘത്ത്‌ ൭ 
ee 


ശാന്തിപാഠം 


ഓം ആപ്യായന്തു മമാംഗാനി വാക്‌ പ്രാണ 
ശ്വക്ഷുഃ ശ്രോഴ്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി 
സര്‍വം ബ്രഹ്മോപനി,ദം മാഹം ബ്രഹ്മനിരാകുര്യം മാ 
മാ ബ്രഹ്മ നിരാകരോദനിരാകരണ മസ്ത്വനിരാകരണം 
മേ അസ്തു. തദാത്മനി നിരതേയ ഉപനിഷത്സു 
ധര്‍മ്മാസ്തേ മയി സന്തു തേ മയി സന്തു ഓം. ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


എന്റെ അംഗങ്ങള്‍ പുഷ്ടി പ്രാപിക്കണേ. പ്രാണന്‍, ചക്ഷു 
സ്സ്‌, ശ്രോത്രം, ബലം, ഇന്ദ്രിയങ്ങള്‍ എന്നിവ പുഷ്ടിപ്രാപി 
ക്കണേ. എല്ലാ ഉപനിഷത്തുക്കളും ബ്രഹ്മാത്മകങ്ങളാണ്‌. ഞാന്‍ 
ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കണേ. ബ്രഹ്മ എന്നെ നിരാക 
രിക്കാതിരിക്കണേ. അങ്ങനെ ബ്രഹ്മനിരതനായിരിക്കുന്ന 
എനിക്ക്‌ ഉപനിഷദുക്തമായ ബ്രഹ്മത്തെ പ്രാപിക്കാനിടവരണേ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. കഃ സവിതാ, കാ സാവിത്രീ അഗ്നിരേവ സവിതാ 
പൃഥിവീ സാവിത്രീ, സ യത്രാഗ്നിസ്തത്‌ പൃഥിവീ യത്ര 
വൈ പൃഥിവീ ത്ര്രഗ്നിസ്തേ ദ്വേ യോ നീ തദേകം 
മിഥുനം 


2. കഃ സവിതാ കാ സാവിത്രീ വരുണ ഏവ സവിതാ 
ആപടഃ സാവിത്രീ സ യത്രവരുണ സ്തദാപോ യത്രവാ 
ആപസ്ത ദ്വരുണസ്തേ ദ്വേ യോനി തദേകം മിഥുനം. 


3. കാ സവിതാ കാ സാവിത്രി. വായുരേവ സവിതാ 
ആകാശഃ സാവിത്രീ സ യത്ര വായു സ്തദാകാശോ 
യ്രത വാ ആകാശസ്തദ്വായുസ്തേ ദ്വേ യോനീ 
തദേകം മിഥുനം 


4. കഃ സവിതാ കാ സാവിത്രീ യജ്ഞ ഏവ സവിതാ 
ഛന്ദാസി സാവിത്രി സ യത്ര യജ്ഞ സ്ത്രത 
ഛന്ദാംസി യത്ര വാ ഛന്ദാംസി സ യജ്ഞസ്തേ ദ്വേ 
യോനീ തദേകം മിഥുനം 


5. കഃ സവിതാ കാ സാവിത്രീ. സ്തനയിത്നുരേവ 
സവിതാ വിദ്യുത്‌ സാവിത്രീ സ യത്ര സ്തനയിത്നു 
സ്തദ്വി വിദ്യുത്‌ യത്ര വാ വിദ്യുത്തധ്ര സ്തനയിത്നു 


സ്തേ ദ്വേയോനീ തദേകം മിഥുനം 


6. കഃ സവിതാ കാ സാവിത്രി. ആദിത്യ ഏവ 
സവിതാ ദ്യയഃ സാവിത്രീ സ യ്ത്രാദിത്യസ്തദ്ദ്യഃ യത്ര 
വാദ്യയസ്തദാദിത്യസ്തേ ദ്വേ യോനീ തദേകം മിഥുനം 


7. കഃ സവിതാ കാ സാവിത്രി. ചന്ദ്ര ഏവ സവിതാ 
നക്ഷത്രാണി സാവിത്രി സ യത്ര ചന്ദ്രസ്തന്നക്ഷ്രതിണി 
യത്ര വാ നക്ഷത്രാണി സ ചന്ദ്രമാസ്തേ ദ്വേയോനീ 
തദേകം മിഥുനം. 


8. കഃ സവിതാ കാ സാവിത്രീ മന ഏവ സവിതാ 
വാക്‌ സാവിത്രീ സ യത്ര മസ്തദ്വാക്‌ യത്ര വാ വാക്‌ 
തന്മനസ്തേ ദ്വേ യോനീ തദേകം മിഥുന. 


9. കട സവിതാ കാ സാവിത്രീ പുരുഷ ഏവ 
സവിതാ സ്ത്രീ സാവിത്രീ സ യ്രത പുരുഷസ്തത്‌ 
സ്ത്രീ യത്ര വാ സ്ത്രീ സ പുരുഷസ്തേ ദ്വേ യോനീ 
തദേകം മിഥുനം 


ആരെ സവിതാവെന്നു പറയുന്നു? ആരെ സാവിത്രിയെന്നു 
പറയുന്നു? അഗ്നിതന്നെ സവിതാവ്‌. പൃഥ്വി സാവിത്രിയും. 
എവിടെ അഗ്നിയുണ്ടോ അവിടെ പൃഥ്വിയുണ്ട്‌. എവിടെ പൃഥ്വി 
യുണ്ട്‌ അവിടെ അഗ്നിയുണ്ട്‌. അവര്‍ രണ്ടുപേരും യോനികളാ 
ണ്‌. അതായത്‌ പ്രപഞ്ചത്തിന്റെ (സഷ്ടാക്കളാണ്‌ അവര്‍ ഒരു 
മിഥുനമാകുന്നു. 


ആരാണ്‌ സവിതാവ്‌? ആരാണ്‌ സാവിത്രി? വരുണന്‍ 
തന്നെ സവിതാവ്‌. ജലം സാവിത്രി. വരുണനുള്ളിടത്ത്‌ ജലമു 
ണ്ട്‌. ജലമുള്ളിടത്ത്‌ വരുണനും. രണ്ടു പേരും പ്രപഞ്ചോ 
ല്പത്തി കര്‍ത്താക്കളാണ്‌ അവര്‍ മിഥുനമാണ്‌. 


ആരാണ്‌ സവിതാവ്‌? ആരാണ്‌ സാവിത്രി? വായു തന്നെ 
സവിതാവ്‌. ആകാശം സാവിത്രി. എവിടെ വായുവുണ്ടോ 
അവിടെ ആകാശവുമുണ്ട്‌. അവര്‍ ഒരു യോനിയാണ്‌. ഒരു മിഥു 


നമാണ്‌. 


ആരാണ്‌ സവിതാവ്‌? ആരാണ്‌ സാവിത്രി? വായു തന്നെ 
സവിതാവ്‌. ആകാശം തന്നെ സാവിത്രിയും. വായുവുളളിടത്ത്‌ 
ആകാശമുണ്ട്‌. ആകാശമുള്ളിടത്ത്‌ വായുവും ഇവര്‍ യാനി 
യാണ്‌ ഒരു മിഥുനമാണ്‌. 


ആരാണ്‌ സവിതാവ്‌? ആര്‍ സാവിത്രി? യജ്ഞമാണ്‌ സവി 
താവ്‌. ഛന്ദസ്സ്‌ സാവിത്രിയും, യജ്ഞമുള്ളിടത്ത്‌ ഛന്ദസ്സും ഛന്ദ 
സ്സുള്ളിടത്ത്‌ യജ്ഞവുമുണ്ട്‌. രണ്ടും ഒരു യോനിയാണ്‌. ഒരു 
മിഥുനമാണ്‌. 


ആരാണ്‌ സവിതാവ്‌ ആരാണ്‌ സാവിത്രി? ഗര്‍ജ്ജിക്കുന്ന 
മേഘം സവിതാവും വിദ്യുത്ത്‌ സാവിത്രിയുമാണ്‌. വിദ്യുത്തും 
സാവിത്രിയും അഭേദ്യമാണ്‌. രണ്ടും ഒരു യോനിയും ഒരേ മിഥു 
നവുമാണ്‌. 


സവിതാവാരാണ്‌? സാവിത്രി ആരാണ്‌? സൂര്യന്‍ സവിതാ 
വും. സ്വര്‍ഗ്ഗലോകം സാവിത്രിയുമാണ്‌. രണ്ടും ചേര്‍ന്നിരിക്കു 
ന്നു. രണ്ടുപേരും ഒരു യോഗിനാണ്‌ ഒരു മിഥുനവുമാണ്‌. 


ആരാണ്‌ സവിതാവ്‌, ആരാണ്‌ സാവിത്രി? മന്സസ്‌ സവി 
താവും വാണി സാവിതിയുമാണ്‌. മനസ്സുളളിടത്ത്‌ വാണിയും 
വാണിയുള്ളിടത്ത്‌ മനസ്സുമുണ്ട്‌. രണ്ടും ഒരേ യോനിയാണ്‌ ഒരേ 
മിഥുനമാണ്‌. 


P 


ആരാണ്‌ സവിതാവ്‌, ആരാണ്‌ സാവിത്രി? പുരുഷനെ സവിതാ 
വെന്നും സ്ത്രീ സാവിത്രിയെന്നും പറയുന്നു. എവിടെ പുരു 
ഷനുണ്ടോ അവിടെ സ്ത്രീയുണ്ട്‌. എവിടെ സ്ത്രീയുണ്ടോ 
അവിടെ പുരുഷനുമുണ്ട്‌. അവര്‍ രണ്ടുപേരും ഒരു യോനിയാ 
ണ്‌. ഒരു മിഥുനമാണ്‌. 


10. തസ്യാ ഏവ പ്രഥമഃ പാദോ ഭൂസ്തത്‌ സവിതുര്‍വ 
രേണ്യ മിതൃഗ്നിര്‍വൈ വരേണ്യ മാപോ വരേണ്യം 
ചന്ദ്രമാ വരേണ്യം തസ്യാ ഏവ ദ്വിതീയഃ പാദോ ഭര്‍ഗ 
മയോ അപോ ഭൂവോ ഭര്‍ഗ്ലോ ദേവസ്യ ധീമഹീ 
തൃഗ്നിര്‍വൈ ഭൂ ആദിത്യോ വൈ ഭര്‍ഗ്ഗശ്ചന്രമാ വൈ 
ഭര്‍ഗ്ഗഃ തസ്യാ ഏവ തൃതീയഃ പാദഃ സ്വര്‍ധീയോ യോനഃ 
്രചോദയാദിതി സ്ത്രി ചൈവ പുരുഷശ്ച പ്രജന 
യതോ യോ വാ ഏതാം സാവിത്രിമേവം വേദ സ 
പുനര്‍ മൃത്യു ജയതി ബലാതിബലയോ വിരാട്‌ പുരുഷഃ 
ജഷിഃ ഗായത്രീ ഛന്ദഃ ഗായത്രീ ദേവതാ ആകാരോ 
കാരമകാരാഃ ബീജാദ്യാഃ ക്ഷുധാദീനി രസനേ വിനി 
യോഗഃ ക്ലീമിത്യാദി ഷഡംഗന്യാസഃ ധ്യാനം 


അമൃത കരതലാഗ്ര സര്‍വസംജീവനാഡ്യാ 
വഘഹരണസുഭക്ഷ വേദസാരേ മയുഖേ 
പ്രണവമയവികാര ഭാസ്കരാകാരദേടൌ 


സതതമനു ഭവേ ! ഹം ത ബഹാതീബലാന്തന 


ഓം ഹ്രീം. ബലേ മഹാദേവി ഗ്രീം മഹാ ബലേ 
ക്ലീം ചതുര്‍വിധപുരുഷാര്‍റ്തഥസിദ്ധിപ്രദേ തത്‌ സവി 
തുര്‍വരദാത്മീകേ ഹ്രീം വരേണ്യം ഭര്‍ഗ്ലോദേവശ്‌ പര 
ദാത്മികേ, അതിബലേ സര്‍വദയാമൂര്‍ത്തേ, ബലേ 
സര്‍വ്വക്ഷുദ്രഭമോപനാശിനി ധാമഹി ധിയോ യോനോ 
ജാതേ പ്രചുര്യായോ പ്രചോദയാത്‌, യാദാത്മികേ പ്രണ 
വശിരസ്കാത്മികേ, ഹും ഫട്‌ സ്വാഹാ ഏവം വിദ്വാന്‍ 
കൃതകൃത്യോ ഭവതി സാവിത്യാ ഏവ സാലോ കതാം 
ജയതി ഇത്യുപനിഷത്ത്‌ 


ഭൂഃ തത്സവിതുര്‍വരേണ്യം ആണ്‌ സാവിത്രിയുടെ പ്രഥ 
മപാദം അഗ്നി, ജലം, ചന്ദ്രന്‍ എന്നീ ദേവന്മാര്‍ വരേണ്യമാണ്‌. 


സാവിത്രിയുടെ ദ്വീതീയ പാദം ഭൂവ-ആകുന്നു. ഭര്‍ശ്ഗോ ദേവസ്യ 
ധീമഹി-അത്‌ തേജോമയമാണ്‌. അഗ്നി, സൂര്യന്‍, ചന്ദ്രന്‍ എന്നീ 
ദേവന്മാരാണ്‌ ഭര്‍ഗ്ഗതേജസ്സുകള്‍. സാവിത്രിയുടെ തൃതീയ പാദം 
ധീയോ യോ ന പ്രചോ ദയാത്‌ ആണ്‌. ഈ സാവിത്ര ദേവിയെ 
ഗൃഹസ്താശ്രമധര്‍മ്മത്തെ സംരക്ഷിച്ചു കൊണ്ട്‌ മനസ്സിലാ 
ക്കുന്ന സ്ത്രീപുരുഷന്മാര്‍ മരണവിമുക്തരാകുന്നു. അവര്‍ക്ക്‌ 
പുനരാവര്‍ത്തനമില്ല. 


ബല, അതിബല എന്ന രണ്ടു വിദ്യകളുണ്ട്‌. അവയുടെ ജുഷി 
വിരാട്പുരുഷനാണ്‌. അവയുടെ ഛന്ദസ്സും ദേവതയും ഗായ 
ത്രിയാകുന്നു. അതിലെ അകാരം ബീജവും ഉകാരം ശക്തിയും 
മകാരം കീലകവുമാകുന്നു, വിശപ്പില്‍ നിന്നുള്ള നിവൃത്തിക്കാ 
യിട്ടാണ്‌ ഇതിന്റെ വിനിയോഗം ക്ലീം എന്ന മാധ്യമത്താല്‍ 
ഇതിന്റെ ഷഡംഗന്യാസം ചെയ്യണം. ഓം ക്ലീം ഹൃദയായ നമഃ 
ഓം ക്ലീം ശിരസേ സ്വാഹാ, ഓം ക്ലീം ശിഖായൈ വഷട്‌, ഓം 
ക്ലീം കവചായ ഹും, ഓം ക്ലീം നേത്രായ വാഷട്‌, ഓം ക്ലീം 
അസ്ത്രായ ഫട്-ധ്യാനം 


ഞാന്‍ ബലാതിബലകളെന്ന വിദ്യകളുടെ ദേവന്മാരെ അനു 
ഭവിക്കുന്നു. അവര്‍ സൂര്യനെ പ്രകാശവത്താക്കുന്നവരും പ്രാണ 
സ്വരൂപികളും, മായൂഖാവലി ചേര്‍ന്നവരും വേദസാരസ്വരൂപി 
കളും പാപാപഹാരികളും പ്രണവസ്വരൂപഹാരികളും സര്‍വ 
വിധ സംജീവിനി ശക്തിക്ക്‌ ഇരിപ്പിടങ്ങളും കരതലത്തില്‍ 
അമൃതം ധരിക്കുന്നവരുമാകുന്നു ബലാതി ബലകളുടെ ദേവ 
ന്മാരുടെ മന്ത്രം ഇതാണ്‌ 


ക്ലീം ബലേ മഹാദേവി ഹ്രീം മഹാബലേ ക്ലീം 
ചതുര്‍വിധ പുരുഷാര്‍ത്ഥ സിദ്ധിപ്രദേ, സവിതുര്‍ വര 
ദാത്മികേ, ഗ്രീം വരേണ്യം ഭര്‍ഗ്ഗോ അതിബലേ സര്‍വ 
ദയാമൂര്‍ത്തേ, ബലേ സര്‍വക്ഷു(്അഭ മോപനാശിനി, 
ധീമഹി ധിയോ ന ജാതേ പ്രചുരയാ പ്രചോദയാ 
ത്മികേ പ്രണവ ശിരസ്കാത്മികേ ഹും ഫട്‌ സ്വാഹ്‌. 


ഇങ്ങനെ ഈ വിദ്യകളെ അറിയുന്നവന്‍ ധന്യനായിത്തീ 
രുന്നു. അവന്‍ സാവിത്രിദേവിയുടെ ലോകം പ്രാപിക്കാന്‍ 
കഴിവു നേടുന്നു എന്ന്‌ ഉപനിഷത്ത്‌. 


സാവിത്ര്യുപനിഷത്ത്‌ സമാപിച്ചു. 


En Ss ്്നന്ന്നെ 


Y 


ബ്വ്തോപണ്ൃഷത്ത്‌ 


൭ 


ശാന്തിപാഠം 


ഓം. ഭദ്രം കര്‍ണ്ണേഭിഃ ്രുണുയാമ ദേവാഭദ്രം 
പശ്യേമാക്ഷുഭിര്‍യജ്രതാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടു 


വാം സസ്തനുഭീര്‍ വ്യശേമ ദേവഹിതം യദായുഃ 
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധ ശ്രവാഃ സ്വസ്തിനഃ പൂഷാ 


I 


വിശ്വവേദാഃ സ്വസ്തി ന സ്താക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തിനോ ബൃഹസ്പതിര്‍ദധാതു. 


ദേവന്മാരെ, ഞങ്ങള്‍ കാതുകള്‍ കൊണ്ടു നല്ലതു 
കേള്‍ക്കാനിടവരട്ടെ. കണ്ണുകള്‍ കൊണ്ട്‌ നല്ലത്‌ കാണട്ടെ. സുദ്യ 
ഡാങ്ങളായ അംഗങ്ങളാലും ദേഹത്താലും നിങ്ങളെ സ്തുതി 
ച്ചുകൊണ്ടിരിക്കട്ടെ. ദേവന്മാര്‍ ഞങ്ങള്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള 
ആയുസ്സു മുഴുവനും ഞങ്ങള്‍ അനുഭവിക്കട്ടെ. മഹാകീര്‍ത്തി 
മാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യട്ടെ. അപ്രതിരോധ 
ഗതിയായ ഗരുഡന്‍ ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യട്ടെ. ബൃഹസ്പതി 


ഞങ്ങള്‍ക്ക്‌ നന്മ ചെയ്യട്ടെ. 


1. ദേവാ ഹ വൈ പ്രജാപതിമ ബ്രുവന്‍ 
കാ സീതാ കിം 


രൂപാമിതി സ ഹോ വാ ച പ്രജാപതിഃ 
സാ സീതേതി. 


2. മൂലപ്രകൃതി രൂപത്വാത്‌ സാ സീതാ പ്രകൃതി 
രുച്യതേ. 


3. സീതാ ഇതി ്രിവര്‍ണ്ണാത്മാ, സാക്ഷാ 
ന്മായാമയിഭവേത്‌ 


വിഷ്ണുഃ പ്രപഞ്ച ബീജം ച മായാ 
ഈകാര ഉച്യതേ 


4. സകാരഃ സത്യമമൃതം പ്രാപ്തിഃ 
സോമശ്ച കീര്‍ത്ത്യതേ 


തകാരസ്താര ലക്ഷ്മ്യാ ച വൈരാജഃ 
പ്രസ്തരഃ സ്മൃതഃ 


പ്രജാപതിയായ ബ്രഹ്മാവിനോട്‌ ദേവന്മാര്‍ ഒരിക്കല്‍ 
ചോദിച്ചു: “സീതാദേവിയുടെ രൂപം എങ്ങനെയാണ്‌? അവര്‍ 
ആരാണ്‌? അത്‌ ഞങ്ങള്‍ക്ക്‌ പറഞ്ഞു തരിക?” ബ്രഹ്മാവു 
ഇങ്ങനെ പറഞ്ഞു: സീത ശക്തി സ്വരൂപിണിയാണ്‌. മൂല പ്രകൃ 
തിയായതിനാല്‍ ആ ദേവിയെ പ്രകൃതിയെന്നു പറയുന്നു. പ്രണ 
വത്തിന്റെ പ്രകൃതി രൂപിണി എന്ന നിലയിലും ആ ദേവിയെ 
പ്രകൃതിയെന്നു പറയുന്നു. അവര്‍ സാക്ഷാല്‍ യോഗമായ 
തന്നെയാണ്‌. സീത എന്ന നാമം മൂന്നു വര്‍ണ്ണമുള്ളതാണ്‌. 
സമ്പൂര്‍ണ്ണ വിശ്വപ്രപഞ്ചത്തിന്റെ ബിജം ഭഗവാന്‍ വിഷ്ണു 
വാകുന്നു. അദ്ദേഹത്തിന്റെ യോഗമായയുടെ രൂപം ഈ കാര 
മാണ്‌. സകാരത്തെ സത്യം, സിദ്ധി, ചന്ദ്രന്‍, പ്രാപ്തി എന്നി 
വയുടെ വാചകമാണ്‌. ദീര്‍ഘാകാരയുക്തമായ മകാരം വിസ്ത 
രിക്കുന്നതും മഹാലക്ഷ്മി രൂപത്തോടു കൂടിയതാണെന്ന്‌ പറ 
യപ്പെട്ടിട്ടുണ്ട്‌. 
5. ഈ കാരരൂപിണി സോമാമൃതാവയവ 

ദിവ്യാലങ്കാര്രസങ് 
മൌക്തികാദ്യാഭരണാലംകൃതാ മഹാമായാ 


അവ്യക്ത രൂപിണീ വ്ൃക്താ ഭവതി. 


6. പ്രഥമാ ശബ്ദ ത്രഹ്മമയീ സ്വാദ്യായ കാലേ 
പ്രസന്നാ ഉദ്ഭാവന കരീ സാത്മീകാ ദ്വതീയാ ഭൂതലേ 


ഹലാഗ്രേ സമുത്പന്നാ തൃതീയാ ന്‌ 
അവ്യക്ത സ്വരൂപാ ഭവതീതി സീതേ ത്യുദാഹരന്തി 
ശൌനകീയേ. 


ഈകാര രൂപിണിയായ അവ്യക്തമഹാമായ തന്റെ അമൃ 
താത്മകാംഗങ്ങളിലും ദിവ്യ വിഭൂഷണങ്ങളാല്‍ അലംകൃതയായി 
പ്രതൃക്ഷപ്പെടുന്നു. ദേവി തന്റെ ഒന്നാമത്തെ രൂപത്തില്‍ ശബ്ദ 
ബ്രഹ്മമയിയാണ്‌. അവര്‍ പ്രസന്നയായി ബുദ്ധി രൂപത്തില്‍ 
ബോധം പ്രധാനം ചെയ്യുന്നു. ദേവി തന്റെ ദ്വിതീയ രൂപത്തില്‍ 
ഭൂമിയില്‍ പ്രത്യക്ഷപ്പെട്ടപ്പോള്‍ ജനകരാജാവിന്റെ യാഗഭൂമി 
യില്‍ ഹലാഗ്രത്തില്‍നിന്നും പ്രതൃക്ഷപ്പെട്ടു. അവരുടെ തൃതീ 
തരൂപം ഈകാരമയവും അവ്യക്തവുമാണ്‌. ഈ മൂന്നു രൂപ 
ങ്ങളുടെയും സംയുക്ത രൂപത്തില്‍ നിന്ന്‌ സീത എന്ന നാമം 
ഉണ്ടായിയെന്ന്‌ പറയപ്പെടുന്നു. ഇപ്രകാരം ശനനകീയ തന്ത്ര 
ത്തിലും പറഞ്ഞിട്ടുണ്ട്‌. 


7. ശ്രീരാമ സാന്നിദ്ധ്യവശാജ്ജഗദാധാര കാരിണീ 


ഉല്പത്തി സ്ഥിതി സംഹാര കാരിണാം 
സര്‍വദേഹിനാം. 


8. സീതാ ഭഗവതീ ജേജയാ മൂലപ്രകൃതി സംജ്ഞിതാ 


്രണവത്വാത്‌ പ്രകൃതിരിതി വദന്തി ബ്രഹ്മവാദിന 


ശ്രീരാമന്റെ നിത്യസാന്നിദ്ധൃത്താല്‍ സീത ജഗദാധാരകാ 
രിണിയാണ്‌. അവര്‍ തന്നെയാണ്‌ സര്‍വ്രപാണികളുടെയും 
ഉല്പത്തിക്ക്‌ ഹേതു. സ്ഥിതി സംഹാരകാരിണിയും അവര്‍ 
തന്നെ. മൂലപ്രകൃതിയെന്നു പ്രസിദ്ധമായ ഭഗവതിയും അവര്‍ 
തന്നെ. പ്രണവസ്വരൂപിണിയാകയാല്‍ ബ്രഹ്മജ്ഞാനികള്‍ 
അവരെ പ്രകൃതിയെന്ന്‌ പറയുന്നു. 


9. അഥാ തോ ബ്രഹ്മ ജിജ്ഞാസാ ഇതി. 


10. സാ സര്‍വവേദമയീ സര്‍വദേവമയീ സര്‍വ ലോക 
മയീ സര്‍വ കീര്‍ത്തിമയീ സര്‍വധര്‍മ്മമയീ സര്‍വാ 
ധാര കാര്യകാരണമയി മഹാ ലക്ഷ്മീ. ദേവേശസ്യ 
ഭിന്നാഭിന്ന രൂപാ ചേതനാ ചേതനാത്മികാ ഹ്മ 
സ്ഥാവരാത്മികാ തദ്ഗുണകര്‍മ്മ വിഭാഗഭേദാത്‌ ശരീ 
രരൂപാ. ദേവര്‍ഷി മനുഷ്യ ഗന്ധര്‍വ രൂപാ അസുരരാ 
ക്ഷസ ഭൂതപ്രേത പിശാച ഭൂതാദി ഭുതശരീര രൂപാ 
ഭൂതേന്ദ്രിയാനി പ്രാണരുപേതി ച വിജ്ഞായതേ അന 
ന്തരം ബ്രഹ്മ ജിജ്ഞാസ. 


അവള്‍ സര്‍വ ദേവമയിയും സര്‍വവേദാത്മികയും സര്‍വ 
ലോകാത്മികയും സര്‍വകീര്‍ത്തിമയിയും സര്‍വധര്‍മ്മാത്മി 
കയും സര്‍വാധാരകാര്യകാരണാത്മികയും മഹാലക്ഷ്മിയുമാ 
ണ്‌. ദേവി ഭഗവാന്റെ ഭിന്നാഭിന്നസ്വരൂപിണിയും ചേതനാ ചേത 
നാത്മികയും ഗ്രഹ്മസ്ഥാപരാത്മികയും തദ്ഗുണ കര്‍മ്മവി 
ഭാഗഭേദത്താല്‍ ശരീരാത്മികയും ദേവര്‍ഷി മനുഷ്യഗന്ധര്‍വ 
രൂപിണിയും അസുരരാക്ഷസ ഭൂതപ്രേത പിശാചാദികളുടെ 
ശരീരഭൂതകം സര്‍വജിവികളുടെയും ഇന്ദ്രിയമന പ്രാണരൂപി 


ണിയുമാകുന്നു. 


P 


1. സാ ദേവീ ത്രിവിധാ ഭവതി. സക്ത്യാസ നേച്ഛാ 
ശക്തിഃ ക്രിയാശക്തിഃ 


സാക്ഷാത്‌ ശക്തിരിതി. 


12. ഇച്ഛാ ശാക്തിഃ ്രിവിധാഭവതി ശ്രീഭൂമി 
നീലാത്മികാ 


ഭദ്ര സ്വരൂപിണീ പ്രഭാവരുപിണീ സോമസൂര്യാഗ്നി രൂപാ 
ഭവതി. സോമാത്മികാ ഓഷധീനാം പ്രഭവതി കല്പവൃക്ഷ 
പുഷ്പഫല ലതാ ഗുലമാത്മികാ ഓഷധഭേഷജാത്മികാ 
അമൃത രൂപാ ദേവാനാം മഹത്‌ സ്തോമ ഫല പ്രദാ അമ്യ 
തേന തൃപ്തിം ജനയന്തി ദേവാനാമന്നേന പശൂനാം തൃണേന 
തത്തജ്ജീവാനാം സൂര്യാദിസകല ഭുവന പ്രകാശിനി ദിവാച 
രാത്രി ലോകാനിമേഷമാരഭ്യ ഘടികാഷ്ടയാമ ദിവസവാര 
രാത്രി ഭേദേന പക്ഷ മാസര്‍ത്വയന സംവത്സരഭേദേന മനു 
ഷ്യാണാം ശതായുഃ കല്പനയാ പ്രകാശമാന ചിരക്ഷിപ്ര വ്യപ 
ദേശേന നിമേഷമാരഭ്യ പരാര്‍ദ്ധപര്യന്തം കാല ചക്രം ജഗത്‌ 
ചക്രമിത്യാദി പ്രകാരേണ ച്ക്രവത്‌ പരിവര്‍ത്തമാനാഃ സര്‍വ 
സ്യൈതസ്യൈവ കാലസ്യ വിഭാഗ വിശേഷാഃ പ്രകാശ രുപാഃ 
കാലരുപാ ഭവന്തി. 


ആ ദേവി ശക്തിസ്വരൂപിണിയായി ഇച്ഛാശക്തി ക്രിയാ 
ശക്തി സാക്ഷാത്‌ ശക്തി എന്നീ രൂപങ്ങളില്‍ പ്രത്യക്ഷപ്പെടു 
ന്നു. ദേവിയുടെ ഇച്ഛാ ശക്തിയോടു കൂടിയ സ്വരൂപം മൂന്നു 
വിധത്തിലുണ്ട്‌. ശ്രീദേവി, ഭൂദേവി നീലാദേവി എന്നീ രൂപങ്ങ 
ളില്‍. ദേവി മംഗളരൂപിണി (്പഭാവരൂപിണി, ചന്ദ്രന്‍, സൂര്യന്‍, 
അഗ്നി എന്നീ രൂപങ്ങളിലും അത്യന്തം തേജസ്ധിനിയായി 
പ്രത്യക്ഷപ്പെടുന്നു. ദേവി ചന്ദ്രന്റെ രൂപത്തില്‍ പ്രത്യക്ഷപ്പെട്ടു 
ഓഷധികളെ പുഷ്ടിപ്പെടുത്തുന്നു. കൂടാതെ ദേവി കല്പ 
വൃക്ഷം, ലത, ഗുല്മം, പുഷ്പം, പ്രതം, ഫലം ഓഷധങ്ങള്‍, 
മഹാഷധങ്ങള്‍ എന്നീ രൂപങ്ങളിലും പ്രതൃക്ഷപ്പെടുന്നു. ചന്ദ്ര 
രൂപത്തില്‍ ദേവിദേവന്മാര്‍ക്ക്‌ യജ്ഞഫലം പ്രദാനം ചെയ്യു 
ന്നു. അന്നം കൊണ്ട്‌ ജീവികളെയും അമൃതം കൊണ്ട്‌ ദേവ 
ന്മാരെയും പുല്ലുകൊണ്ട്‌ പശുക്കളെയും തൃപ്തയാക്കുന്നു. 
സൂര്യാദികള്‍ക്കു പോലും പ്രകാശം നല്‍കുന്ന ദേവി സകല 
ലോകവും പ്രകാശമാനമാക്കുന്നു. ദേവി രാത്രി, പകല്‍, നിമി 
ഷം, നാഴിക, പക്ഷം, മാസം, ജൂതു, അയനം, സംവത്സരം 
എന്നീ ഭേദത്താല്‍ മനുഷ്യന്‍ നൂറു വയസ്സ്‌ പ്രദാനം ചെയ്തു 
കൊണ്ട്‌ സ്വയം പ്രകാശസ്വരൂപിണിയായി വര്‍ത്തിക്കുന്നു. 
നിമിഷം തുടങ്ങി പരാര്‍ദ്ധം വരെയും വിളംബ ശീ്ഘതാദീ 
ഭേദത്താല്‍ പരിപൂര്‍ണ്ണകാല ചക്രവും എല്ലാ അംഗപ്രത്യംഗ 
ങ്ങളും ദേവിയുടെ സ്വരൂപം തന്നെയാണ്‌. അതുകൊണ്ട്‌ ദേവി 
പ്രകാശസ്വരൂപിണിയും കാലസ്വരൂപിണിയുമാകുന്നു. 


15. അഗ്നിരുപാ അന്നപാനാദി പ്രാണിനാം 
ക്ഷുത്തൃഷ്ണാത്മികാ 

ദേവാനാം മുഖ രൂപാ വനൌഷധീനാം 
ശീതോഷ്ണരുപാ 


കാഷ്ഠേഷന്തര്‍ ബഹിശ്ച നിത്യാനിത്യ 
രൂപാഭവതി. 


അഗ്നി സ്വരൂപിണിയായി ജീവികള്‍ക്ക്‌ അന്ന പാനാദിക്‌ 
ളാലും സേവിക്കുന്നതിന്‌ വിശപ്പിന്റെയും ദാഹത്തിന്റെയും രൂപ 
ത്തിലും ദേവന്മാര്‍ക്ക്‌ മുഖ്യ രൂപത്തിലും വൃക്ഷലതാദികള്‍ക്ക്‌ 
ശീതോഷ്ണ രൂപത്തിലും വൃക്ഷത്തിന്റെ ഉള്ളിലും പുറത്തും 
നിത്യാനിത്യാരൂപത്തിലും സ്ഥിതി ചെയ്യുന്നു. 


16. ശ്രീദേവി ത്രിവിധം രൂപം കൃത്വാ ഭഗവത്‌ സങ്ക 
ല്പാനു ഗുണ്യേന ലോകരക്ഷണാര്‍ത്ഥം രൂപം ധാര 
യതി. ശ്രിരിതി ലക്ഷ്മീരിതി ലക്ഷ്യമാണാ ഭവതീതി 
വിജ്ഞായതേ. 


17. ഭൂദേവീ സസാഗരാംഭഃ സപ്തദ്വീപാ വസുന്ധരാ 
ഭൂരാദി ചതുര്‍ദശ ഭൂുവനാനാമാധാരഭുതാ പ്രണവാ 
ത്മികം ഭവതി. 


18. നീലാ ച മുഖ വിദ്യുതന്മാലിനീ സര്‍വന ഷധീനാം 
സര്‍വപ്രാണിനാം പോഷണാര്‍ത്ഥം സര്‍വ രൂപാഭവതി. 


19. സമസ്ത ഭുവനസ്യാധോ ഭാഗേ ജലാകാരാത്മികാ 
മണ്ഡൂകമയേതി ഭുവനാധാരേതി വിജ്ഞായതേ. 


20. ക്രിയാശക്തി സ്വരൂപം ഹരേര്‍മുഖാന്നാദഃ തന്നാ 
ദാദ്‌ ബിന്ദുഃ ബിന്ദോരോംകാരഃ ഓങ്കാരാത്‌ പരമോരാമ 
വൈഖാനസ പര്‍വതഃ തത്‌ പര്‍വതേ കര്‍മ്മജ്ഞാന 
മയീഭിര്‍ ബഹുശാഖാ ഭവന്തി. 


ശ്രീദേവി രൂപത്തില്‍ മുന്നുവിധത്തില്‍ രൂപം ധരിക്കുന്ന 
സീതാദേവി സര്‍വലോകങ്ങളും സംരക്ഷിക്കുന്നതിന്‌ പ്രത്യ 
ക്ഷപ്പെടുന്നു. ആ ഘട്ടത്തില്‍ ദേവിയുടെ സ്വരൂപം ലക്ഷ്മി 
യുടെ രൂപത്തിലാണ്‌ കാണപ്പെടുക. സമുദ്രത്മ, സപ്തദ്വീപാ 
ത്മക പൃഥ്വിയുടെ രൂപത്തില്‍ പതിന്നാലു ലോകത്തിനും 
ആശ്രയഭൂതയായി പ്രണവരൂപത്തില്‍ ദേവി പ്രത്യക്ഷപ്പെടു 
ന്നു. ദേവീസ്വരൂപത്തിന്‌ ഭൂദേവി എന്ന്‌ പറയുന്നു. വൃക്ഷാ 
ദികളുടെയും ജീവികളുടെയും പോഷണത്തിന്‌ സര്‍വസ്വരു 
പിണിയും വിദ്യുത്മായാമുഖിയുമായ നീലാദേവിയുടെ രൂപ 
ത്തില്‍ ദേവി പ്രതൃക്ഷപ്പെടുന്നു. ആ ആദിശക്തി തന്നെ 
സകലഭുവനങ്ങളുടെയും അടിയില്‍ ജലരൂപത്തില്‍ ഭുവന 
ങ്ങള്‍ക്ക്‌ ആശ്രയമായി വര്‍ത്തിക്കുന്നു. ഭഗവാന്‍ വിഷ്ണു 
വിന്റെ മുഖത്തുനിന്നും സീതയുടെ ആ ക്രിയാശക്തിരൂപം 
നാനാരൂപത്തില്‍ പ്രകടമായി. ആ നാദത്തില്‍നിന്ന്‌ ബിന്ദുവും 
ബിന്ദുവില്‍നിന്ന്‌ ഓംങ്കാരവും ഉണ്ടായി. ഓങ്കാരത്തിനുമപ്പു 
റത്ത്‌ രാമനാകുന്ന വൈഖാനസ പര്‍വതമുണ്ട്‌. അതിന്‌ കര്‍മ്മ 
ത്തെയും ജ്ഞാനത്തെയും സംബന്ധിച്ച പല ശാഖകളും ഉണ്ട്‌. 


21. തത്ര ശ്രയീമയം ശാസ്ത്രമാദ്യം സർവാ 
തഥ ദര്‍ശനം 
ജഗ്‌ യജ്ജുഃ സാമരൂപത്വാത്‌ ത്രയീതി 
പരി കീര്‍ത്തിതാ 
22. ഹേതുനാ കാര്യസിദ്ധേന ചതുര്‍ത്ഥാ 
പരികീര്‍ത്തിതാ 


ജചോ യജ്ജും ഷി സാമാനൃഥര്‍വാം 
ഗിരസസ്തഥാ 


23. ചാതുര്‍ഹോത്ര പ്രധാന ത്വാത്‌ ലിംഗാദി 
ത്രിതയം ത്രയീ. 


അഥര്‍വാം ഗിരസം രൂപം സാമ ഗ്‌ 
യജ്ജൂരാത്മകം 
24. തഥാ ദിശന്ത്യാഭിചാര സാമാന്യേന പൃഥക്‌ പൃഥക്‌ 


ഏകവിശ്വതി ശാഖായാമൃഗ്വേദഃ പിരകീര്‍ത്തിതഃ 


25. ശതം ച നവശാഖാസു യ ജ്ജുഷാ മേവ ജന്മനാ 


സാമ്നഃ സഹ്രസശാഖാ സ്യുഃ പഞ്ചശാഖാ 
അഥര്‍വണഃ 


26. വൈഖാനസ മതസ്തസ്മിന്നാദ 
പ്രത്യക്ഷ ദര്‍ശനം 


സ്മര്യതേ മുനിഭിര്‍ നിത്യം വൈഖാനസ 
മതഃ പരം. 


27. കല്പോ വ്യാകരണം ശിക്ഷാ നിരുക്തം 


ജ്യോതിഷം ഛന്ദ ഏതാനിഷ ഡംഗാനി. 


28. ഉപാംഗമയനം ചൈവ മീമാം സാ ന്യായ വിസ്താരഃ 


ധര്‍മ്മജ്ഞ സേവിതാര്‍ത്ഥം ച വേദ വേദോ 
ധികം തഥാ 


29. നിബന്ധാഃ സര്‍വ ശാഖാ ച സമയാ 
ചാര സംഗതി. 


ധര്‍മ്മ ശാസ്ത്രം മഹര്‍ഷിീണാ മന്തുകരണ 
സംഭൃതം 


30. ഇതിഹാസ പുരാണാഖ്യ മുപാംഗം ച 
പ്രകീര്‍ത്തിതം 


വാസ്തുവേദോ ധനുര്‍വേദോ ഗന്ധര്‍വ 
ശ്ച തഥാ മുനേ 


ആയുര്‍വേദശ്ച പഞ്ചൈതേ ഉപവേദാഃ 
പ്രകീര്‍ത്തിതാഃ 


31. ദണ്ഡോ നിതിശ്ച വാര്‍ത്താ ച വിദ്യാ വായു 


ഏകവിംശതി ഭേദോയം സ്വ പ്രകാശഃ 
പ്രകീര്‍ത്തിതഃ 


അതില്‍ സര്‍വാര്‍ത്ഥങ്ങളും വ്യക്തമാക്കുന്ന വേദര്രയി 
എന്ന ആദിശാസ്ത്രം ഭവിക്കുന്നു. വേദ്രതയി ജുക്‌, യജുസ്സ്‌, 
സാമം ഇവയാണ്‌. അത്‌ നാലു നാമം ചേര്‍ന്നതായി യജ്ഞ 
കര്‍മ്മത്താല്‍ ദേവസ്വരൂപം വ്യക്തമാക്കുന്ന മൂന്നു വേദങ്ങള്‍ 
മാത്രമേ പ്രധാനമായി പരിഗണിക്കപ്പെടുന്നുള്ളൂ. നാലാമത്തേ 
തായ അഥര്‍വാംഗിരസ്‌ ആദ്യത്തെ മൂന്നു വേദങ്ങളുടെ 
സ്വരൂപം തന്നെയാണ്‌. ജഗ്വേദത്തിന്‌ ഇരുപത്തി ഒന്നും യജുര്‍ 
വേദത്തിന്‌ നൂറ്റി ഒന്‍പതും സാമവേദത്തിന്‌ ആയിരവും 
അഥര്‍വവേദത്തിന്‌ അഞ്ചും ശാഖകളുണ്ടെന്ന്‌ പറയപ്പെടുന്നു. 


തന്നെ സ്മരിക്കുന്നു. ജ്ഞാനികള്‍ വേദങ്ങളോടൊപ്പം മ 
വ്യാകരണം, ശിക്ഷ, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്സ്‌ എന്നീ 
ആറു വേദാംഗങ്ങളും ന്യായം, മീമാംസ, ശാസ്ത്രവിസ്താരം 
എന്നീ മൂന്ന്‌ ഉപാംഗങ്ങളും പഠിക്കുന്നു. പുരാണേതിഹാസ 
ങ്ങള്‍ വാസ്തുവേദം, ധനുര്‍വേദം, ഗാന്ധര്‍വവേദം എന്നീ 
അഞ്ചു ഉപവേദങ്ങളുമുണ്ട്‌. ഇവയോടൊപ്പം വ്യാപാരം, 
ദണ്ഡം, നീതി, പരതത്വസ്ഥിതി മുതലായവയും സ്വപ്രകാ 
ശിതങ്ങളായ ശസ്ത്രങ്ങളാകുന്നു. 


32. വൈഖാനസ ദുൃഷേഃ പൂര്‍വ്വം വിഷ്ണോര്‍ വാണീ 
സമുദ്‌ ഭവേത്‌ 
ത്രയീ രൂപേണ സങ്കല്പ്യ ഇത്ഥം ദേഹീ 
വിജ്യംഭതേ 


33. സംഖ്യാ രൂപേണ സങ്കലപ്യ വൈഖാനസ 

ജുഷേഃ പുരാ 

ഉദിതോ യാദൃശഃ പൂര്‍വം താദൃശം ശൃണു 
മേഖിലം 


ശശ്വദ്‌ ബ്രഹ്മമയം രൂപം ക്രിയാശക്തി 
രു്രാഹൃതം 


ആദ്യഘട്ടത്തില്‍ വൈഖാനസജുഷിയുടെ ഹൃദയത്തില്‍ 
ഭഗവാന്‍ വിഷ്ണുവിന്റെ വാണി പ്രകടമായി. അതേ വാണി 
തന്നെ വേദത്രയ രൂപത്തില്‍ സങ്കല്പിക്കപ്പെട്ടു. വൈഖാസ 
നന്‍ ആ വാണിയെ സാംഖ്യാരൂപത്തില്‍ ബ്രഹ്മാത്മകരൂപം 
തന്നെ ബ്രഹ്മാത്മക രൂപം ധരിക്കുന്ന ക്രിയാ ശക്തി തന്നെ 
ഭഗവാന്റെ സാക്ഷാല്‍ ശക്തിയെന്ന്‌ വ്യക്തമാക്കി കൊടുത്തു. 


34. സാക്ഷാത്‌ ശക്തര്‍ഭഗവതഃ സ്മരണ മാത്രാരൂപാ 
ആവിര്‍ ഭാവ പ്രാദുര്‍ ഭാവാത്മികാ നിഗ്രഹാനുഗ്രഹ 
രൂപാ ശാന്തി തേജോരൂപാ വ്യക്താവ്യക്ത കാരണച 
രണ സമഗ്രാവയവ മുഖവര്‍ണ്ണ ഭേദാ ബേദ രൂപാ ഭഗ 
വത്‌ സഹചാരീണ്യനപായിന്യനവരത സഹാശ്രയി 
ണ്യുദിതാ നുദിതാ കാരാ നിമേഷോന്മേഷ സൃഷ്ടി 
സ്ഥിതി സംഹാര തിരോധാനാനുഗ്രഹാദി സര്‍വശക്തി 
സാമര്‍ത്ഥ്യാത്‌ സാക്ഷാത്‌ ശക്തിരീതി ഗിയതേ 


അവര്‍ പ്രപഞ്ചത്തിന്റെ രൂപങ്ങളെ പ്രകടമാക്കിക്കൊണ്ട്‌ 
ഭഗവാന്റെ ഇച്ഛകൊണ്ട്‌ മാത്രം ഈ ദൃശ്യപ്രപഞ്ചത്തില്‍ സ്വയം 
വ്യക്തമാകുന്നു. അവര്‍ നിഗ്രാനുഗ്രഹ രൂപിണിയും ശാന്തി 
തേജോ രൂപിണിയും വ്യക്താവ്യക്തകാരണഭൂതയും ഭഗവാന്റെ 
സഹചാരിണിയും അദ്ദേഹത്തില്‍ നിന്നും അഭിന്നയും പ്രഭു 
വിനെ സമാശ്രയിക്കുന്നവളും വാച്യവും അവാച്യവുമായ രൂപ 
ത്തോടുകൂടിയവളും നിമേഷോന്മേഷങ്ങള്‍, ഉത്പത്തി, സ്ഥിതി 
വിനാശം, തിരോധാനം അനുഗ്രഹം എന്നിവയ്ക്ക്‌ കഴിവുള്ള 
വലും അവിനാശിനിയായതിനാല്‍ സാക്ഷാല്‍ ശക്തിയെന്ന്‌ 
പറയപ്പെടുന്നവളും ആണ്‌. 


35. ഇച്ഛാശക്തി ത്രിവിധാ പ്രജയാവസ്ഥായാം വിശ്രമ 
ണാര്‍ത്ഥം ഭഗവതോ ദക്ഷിണവക്ഷസ്ഥലേ ശ്രീവത്സാ 


ഇവയില്‍ വൈഖാന സ മതം തന്നെയാണ്‌ പ്രത്യക്ഷദര്‍ശനമായി കൃതിര്‍ ഭൂത്വാ വിശ്രാമൃതീതി സാ യോഗ ശക്തിഃ 


പരിഗണിച്ചിട്ടുള്ളത്‌. അതിനാല്‍ മുനിമാര്‍ വൈഖാനസം 


P 


fh 


N 


സീതയുടെ ഇച്ഛാസക്തിയെ സംബന്ധിക്കുന്ന രൂപം 
മൂന്നു വിധമാണ്‌. ആ യോഗശക്തി തന്നെയാണ്‌ പ്രളയകാ 
ലത്ത്‌ വിശ്രമാര്‍ത്ഥം ഭഗവാന്റെ മാര്‍വിടത്തില്‍ വലത്തുഭാ 
ഗത്ത്‌ ശ്രീവത്സത്തിന്റെ ആകൃതിയില്‍ വിശ്രമിക്കുന്നത്‌. 


36. ഭോഗ ശക്തിര്‍ ഭോഗരൂപാ കല്പ വൃക്ഷ 
കാമധേനു ചിന്താമണി ശംഖ പത്മ നിധ്യാദി 
നവനിധി സമാ്രിതാ ഭഗവദുപാസകാനാം 
കാമനയാ ഭക്തിയുക്താ നരം നിത്യ നൈമി 
ത്തിക കര്‍മ്മ ഭിരഗ്നി ഹോത്രാദിഭിര്‍വാ 


യമനിയമാസന പ്രാണായാമ ്രത്യാഹാര ധ്യാ 


ന ധാരണാ സമാധിഭിര്‍ വാലമനഞ്ച ഭി 
ഗോപുരപ്രാകാരാദി ഭിര്‍വിമാനാദി ഭിഃ സഹ 
ഭഗവദ്വി്രഗാര്‍ച്ചാ പുജോ പകരണൈ രര്‍ച്ച 
നൈഃ സ്നാനാദിഭിര്‍വാ പിതൃ പൂജാദിഭി 
രന്ന പാനാദിഭിര്‍ വാ ഭഗവത്‌ പ്രീത്യര്‍ത്ഥ 


മുക്ത്വാ സര്‍വം ക്രിയതേ. 


സീതാദേവി തന്നെയാണ്‌ ഭോഗരൂപിണീശക്തി. അവള്‍ 
കല്പ വൃക്ഷാദി നവനിധികളില്‍ നിവസിക്കുന്നു. ദേവി ഭഗ 
വദ്‌ ഭക്തന്മാരുടെ ഇച്ഛാനിച്ഛയനുസരിച്ച്‌ നിത്യനൈമിത്തിക 
കര്‍മ്മത്തില്‍ യജ്ഞാദികര്‍മ്മങ്ങള്‍ യമം, നിയമം, ആസനം, 
പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നി 
വ മുഖേന ഉപാസിക്കുന്നവര്‍ക്ക്‌ ഉപഭോഗത്തിനു വേണ്ടി വിഭി 
ന്നഭോഗങ്ങളെ നല്‍കുന്നു. ദേവി തന്നെയാമ്‌ ഭഗവദ്‌ വിഗ്രഹ 
പൂജയ്ക്കായുള്ള സാമഗ്രികളും തീര്‍ത്ഥജലവും അന്നവും 
രസവും കല്‍പിച്ച്‌ നല്‍കുന്നത്‌. 


37. അഥാതോ വീരശക്തിശ്ചതര്‍ ഭുജാ അഭയ വരദപ 
ത്മധരാ കിരീടാഭരണയുതാ സര്‍വദേവൈഃ പരിവൃതാ 
കല്പതരുമൂലേ ചതുര്‍ഭിര്‍ഗജൈഃ രത്ന ഘടൈ രമൃത 
ജലൈരഭിഷിച്ചമാനാ സര്‍വദേവതൈര്‍ ബ്രഹ്മാദിഭിര്‍ 
വന്ദ്യമാനാ അണിമാദ്യഷ്ടൈശ്വര്യ യൂതാ സംമുഖേ 


കാമധേനുനാ സ്തൂയമാനാ eco 
സ്തുയമാനാ ജയാത്യപ്സരഃ സ്ര്രീഭിഃ പരിചര്യ 
മാണാ ആദിത്യ സോമാഭ്യാം ദീപാഭ്യാം പ്രകാശ്യമാനാ 
തുംബുരു നാരദാദിഭിര്‍ഗീയമാനാ രാകാസിനീ 
വാലീഭ്യാം ഛത്രേണഹ്ലാദിനീ മായാഭ്യാം ചാമരേണ 
സ്വാഹാസ്വാധാഭ്യാം വ്യജനേന ഭൃഗുപുണ്യാ ദിഭിര 
ദ്യര്‍ച്ചമാനാ ദേവീ ദിവ്യസിംഹാസനേ പദ്മാസനാരൂ 
ഡ, സകലകാരണ കാര്യകരീ ലക്ഷ്മീര്‍ ദേവസ്യ 
പൃഥക്‌ ഭവന കല്പനാ അലംചകാരസ്ഥിരാ പ്രസന്ന 
ലോചന, സര്‍വദേവതൈഃ പൂജ്യമാനാ വീരലക്ഷ്മ? 
രിതി വിജ്ഞായത ഇത്യുപനിഷത്ത്‌. 


ചതുര്‍ഭുജങ്ങളോടു കൂടിയതാണ്‌ സീതാദേവിയുടെ 
വീരശക്തിരൂപം. ദേവിയുടെ കൈകളില്‍ വരദമുദ്ര അഭയമു 
ദ്ര, രണ്ടു താമര, എന്നിവ ശോഭിക്കുന്നു. ദേവികിരീടത്താലും 
മറ്റ്‌ ആഭരണങ്ങളാലും സമാലംകൃതയാണ്‌. നാല്‍ വെളുത്ത 
ആനകള്‍, രത്നഖചിതമായ കലശങ്ങളില്‍കൂടി അമൃതജലം 
കൊണ്ട്‌ ദേവിയെ അഭിഷേകം ചെയ്യുന്നു. സേവകന്മാര്‍ ചുറ്റും 
നില്ക്കുന്നു. ബ്രഹ്മാവ്‌ തുടങ്ങിയ ദേവന്മാര്‍ ദേവിയെ സ്തുതി 
ക്കുന്നു. അണിമാദികളായ അഷ്ദൈശ്വര്യങ്ങളാല്‍ സമ്പന്നയായ 
ലക്ഷ്മിസ്വരൂപിണിയായ സീതാദേവിയെ കാമധേനു വന്ദിക്കു 
ന്നു. വേദ ശാസ്ത്രാദികള്‍ ദേവന്മാരുടെ രൂപം പൂണ്ട്‌ ദേവിയെ 
വന്ദിക്കുന്നു. ജയാദി ദേവാംഗനമാര്‍ പരിചരിക്കുന്നു. രാക 
എന്നും സിനീവാലി എന്നും പേരുള്ള രണ്ടു ദേവിമാര്‍ കുട 
പിടിക്കുന്നു. ഹ്ലാദിനിയും മായയും വെണ്‍ചാമരം വീശുന്നു. 
സ്വാഹയും സ്വധയും വിശറികൊണ്ടു വീശുന്നു. ശ്രഗു തുട 
ങ്ങിയ മഹാത്മാക്കള്‍ പൂജ ചെയ്യുന്നു. സൂര്യ ചന്ദ്രന്മാര്‍ ദീപ 
രൂപത്തില്‍ പ്രകാശം വിതറുന്നു. തുംബുന്ദ നാരദാദികള്‍ ദേവി 
യുടെ ഗുണ കീര്‍ത്തനം നടത്തുന്നു. ദേവി ദിവ്യ സിംഹാസ 
നസ്ഥമായ അഷ്ടദള കമലത്തില്‍ വിരാജിക്കുന്നു. ആ ദേവി 
തന്നെയാണ്‌ സകല കാര്യ കാരണങ്ങളുടെ വിധാത്രി. ദേവി 
ദിവ്യാഭരണ വിഭൂഷിതയാണ്‌. ദേവന്മാരാല്‍ പൂജിതയായി 
പ്രസന്ന ന്റേതയായി സ്ഥിതിചെയ്യുന്ന വീരലക്ഷ്മി തന്നെ 
യാണ്‌ സീതാദേവി. ദേവിയെ ഭക്തിപൂര്‍വ്വം ധ്യാനിക്കുക. 


സീതോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


Y 


ബമൂര്യോഷണ്ട്ഷത്ത്‌ 


൭ 


ശാന്തിപാഠം 


ഓം ഭദ്രം കര്‍ണ്ണേഭിഃ ശൃണുയാമ ദേവ ഭദ്രം പശ്യേ 
മാക്ഷഭിര്‍യജ്രതാഃ സ്ഥിരൈംഗൈ സ്തുഷ്ടുവാംസ 


സ്തനൂഭിവ്യശേമ ദേവഹിതം യദാ യുഃ സ്വസ്തി ന 
ഇന്ദ്രോ വൃദ്ധ ശ്രവാഃ സ്വസ്തി നഃ പുഷാ വിശ്വ വേദാ 
സ്വസ്തി ന സ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ 
ബ്യഹസ്പതിര്‍ദധാതു ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പൂജനീയരായ ദേവന്മാരെ, ഞങ്ങള്‍ ചെവികളാല്‍ മംഗളം 
കേള്‍ക്കുമാറാകട്ടെ. സുദൃശങ്ങളായ അംഗങ്ങളാലും ദേഹ 
ത്താലും നിങ്ങളെ സ്തുതിച്ചു കൊണ്ട്‌ ദേവന്മാര്‍ ഞങ്ങള്‍ക്കു 
നിശ്ചയിച്ചിട്ടുളള ആയുസ്സു മുഴുവന്‍ അനുഭവിക്കാനിടവരട്ടെ. 
മഹാ കീര്‍ത്തിമാനായ ഇന്ദ്രന്‍ ഞങ്ങള്‍ക്ക്‌ മംഗളമരുളട്ടെ. 
സര്‍വവുമറിയുന്ന പുഷാവ്‌ ഞങ്ങള്‍ക്ക്‌ മംഗളം നല്‍കട്ടെ. 
ബൃഹസ്പതി മംഗളമരുളട്ടെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഹരി ഓം അഥസൂര്യംഗിസം വ്യാഖ്യാസ്യാമഃ 
ബ്രഹ്മാ ജഷി ഗായ്രതീ ഛന്ദഃ ആദിത്യോദേവകാ 
ഹംസഃ സേധ്‌ ഹമഗ്നിനാരായണയുക്തം ബീജം 
ഹൃല്ലേഖാശക്തിഃ വിയദാദി സര്‍ഗ്ഗസംയുക്തം കീലകം 
ചതുര്‍വിധപുരുഷാര്‍ത്ഥ സിദ്ധ്യര്‍ത്ഥേ വിനിയോഗഃ 
ഷടസ്വരാരുഡേന ബീജേന ഷഡംഗം രക്താം ബുജ 
സംസ്ഥിതം സപ്താശ്വരഥിനം ഹിരണ്യവര്‍ണ്ണം ചതുര്‍ 
ഭുജംപത്മദ്യയാഭയവരദഹസ്തം കാലചക പ്രണേ 
താരം ശ്രീ സൂര്യ നാരായണം യ ഏവം വേദസ വൈ 
ബ്രാഹ്മണഃ ഓം ഭുര്‍ഭുവസഃ ഓം തത്‌ സവിതുര്‍വ 
രേണ്യം ഭര്‍ഗ്ഗോ ദേവസ്യ ധീമഹി ധിയോ യോന 
ഗ്രചോദയാത്‌ സൂര്യ ആത്മാ ജഗതാ സ്ഥുഷശ്ച 
സൂര്യാദ്വൈ ഖല്വിമാനി ഭൂതാനി ജായന്തേ സൂര്യാ 
ദ്യജ്ഞഃ പര്‍ജന്യോ അന്നമാത്മാ നമസ്ത ആദിത്യ 
ത്വമേവ പ്രത്യക്ഷം സ്രഹ്മാസി ത്വ മേവ പ്രത്യക്ഷം 
വിഷ്ണു രസി ത്വമേവ പ്രത്യക്ഷം രുദ്രേധ്‌ സി 
ത്വമേവ മൃഗസി. ത്വമേവ പ്രതൃക്ഷം യജ്ജുരസി. 
ത്വമേവ പ്രത്യക്ഷം സമാസി. ത്വമേവ പ്രത്യക്ഷമഥര്‍ 
വാസി. ത്വമേവ സര്‍വം ഛന്ദോ ₹ സി. ആദിത്യാദ്വാ 
യുര്‍ ജായതേ. ആദിത്യാദ്‌ ഭൂമിര്‍ ജായതേ. ആദിത്യാദാ 
പോ ജായന്തേ. ആദിത്യാത്‌ ജ്യോതിര്‍ ജായതേ. 
ആദിത്യാത്‌ വ്യോമ ദിശോ ജായന്തേ. ആദിത്യാ ദേവാ 
ജായന്തേ. ആദിത്യാ ദ്വേദാ ജായന്തേ. ആദിത്യോ വാ 
ഏഷ ഏതന്മണ്ഡലം തപതി അസാവാദിത്യോ ബ്രഹ്മ 
ആദിത്യോന്തഃ കരണ മനോ ബുദ്ധി ചിത്താഹങ്കാരാഃ 
ആദിത്യോ വൈവ്യാനഃ സമാനാപാനോദാനോ 
്രാണഃആദിത്യോ വൈശ്രോത്രത്വക്‌ ചക്ഷുസനാ 
രഘാണാഃ ആദിത്യോ വൈവാക്പാണിപാദ പായു 
പസ്ഥാഃ ആദിത്യോ വൈശബ്ദസ്പര്‍ശ രൂപരസഗ 
ആദിത്യോ വൈവചനാ ദാനഗമന വിസ്സര്‍ഗ്ഗാ 
നന്ദാഃ ആനന്ദമയോ ജ്ഞാനമയോ വിജ്ഞാനമായഃ 


ആദിത്യഃ 


ന്ധാഃ 


അനന്തരം സൂര്യനെ സംബന്ധിച്ച അഥര്‍വവേദീയ മന്ത്ര 
ങ്ങള്‍ വ്യാഖ്യാനിക്കാം. ഈ മന്ത്രത്തിന്റെ ഴൃഷി ബ്രഹ്മാവാ 
കുന്നു. ഛന്ദസ്സ്‌ ഗായ്രതി ദേവത സൂര്യനും “ഹംസ സോള 
ഹം അഗ്നി നാരായണയുക്തമാണ്‌ ബീജം. ഹ്യല്ലേഖ ശക്തി. 
വിയദാദി സംസര്‍ഗ്ഗ സംയുക്തം കീലകം. ഇതിന്റെ വിനിയോ 
ഗം നാലുവിധത്തിലുളള പുരുഷാര്‍ത്ഥത്തിനാണ്‌. ആറു 
സ്വരങ്ങളില്‍ പ്രതിഷ്ഠതമായ ബീജത്തോടൊപ്പം ഷഡംഗ 
രക്തകമലത്തില്‍ സ്ഥിതനും ഏഴു അശ്വങ്ങളെ കെട്ടിയ 
രഥത്തില്‍ അധിരുൂഡനും ഹിരണ്യവര്‍ണ്ണനും നാലുഭുജങ്ങ 


ളില്‍ കമലം വരമുദ്രാത്മകമായ കാലചക്രത്തിന്റെ ക 
ഈ നിലയില്‍ സൂര്യദേവനെ അറിയുന്നവന്‍ തന്നെയാണ്‌ 
ബ്രാഹ്മണന്‍. സൂര്യ നാരാണന്‍ പ്രണവത്തിന്റെ അര്‍ത്ഥഭൂത 
മായ ചിത്‌ സത്‌ ആനന്ദമയനാണ്‌. ഭൂഃ ഭുവഃ സഃ രൂപത്തില്‍ 
ത്രൈലോക്യാത്മകനാണ്‌. വിശ്വരചയിതാവായ അദ്ദേഹ 
ത്തിന്റെ തേജസ്സിനെ ഞങ്ങള്‍ ധ്യാനിക്കുന്നു ആ ഭഗവാന്‍ 
ഞങ്ങളുടെ ബുദ്ധിയെ വേണ്ട വിധത്തില്‍ പ്രേരിപ്പിക്കട്ടെ. 
സൂര്യന്‍ സമ്പൂര്‍ണ്ണസ്ഥാവര ജംഗമങ്ങളുടെ ആത്മാവാകുന്നു. 
അദ്ദേഹത്തില്‍ നിന്നാണ്‌ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായിട്ടുളളത്‌ 
.അദ്ദേഹത്തില്‍ നിന്നു തന്നെ യജ്ഞങ്ങള്‍ മേഘം ആത്മാവ്‌ 
എല്ലാ ആവിര്‍ഭുതമായി. അല്ലയോ ആദിത്യാ,ഞങ്ങള്‍ 
അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങു തന്നെ കര്‍മ്മവും 
കര്‍ത്താവും അങ്ങുതന്നെ (ര്രാഹ്മാവും വിഷ്ണുവും. 
അങ്ങുതന്നെ രുദ്രന്‍, ഴൃക്ക, യജ്ജുസ്സ്‌, സാമം, അഥര്‍വം 
ഇതൊക്കെ അങ്ങു തന്നെ. അങ്ങ്‌ സമ്പൂര്‍ണ്ണ ഛന്ദ രൂപനാണ്‌. 
ആദിത്യനില്‍ നിന്നും തന്നെയാണ്‌ വായു, ഭുമി, ജലം, 
ജ്യോതിസ്സ്‌, ആകാശം, ദിക്കുകള്‍ എല്ലാം ഉണ്ടായിട്ടുള്ളത്‌. 
അദ്ദേഹത്തില്‍ നിന്നാണ്‌ ദേവന്മാര്‍ ഉത്ഭവിച്ചത്‌. വേദങ്ങളുടെ 
ഉല്പത്തിയും അദ്ദേഹത്തില്‍ നിന്നു തന്നെ. ഈ 
ബ്രഹ്മാണ്ഡത്തെ ആദിത്യനാണ്‌. തപിപ്പിക്കുന്നത്‌. ആദിത്യന്‍ 
തന്നെയാണ്‌ ബ്രഹ്മം. അന്തഃകരണ രൂപവും അദ്ദേഹം തന്നെ. 
പഞ്ചപ്രാണങ്ങളുടെ രൂപത്തില്‍ പ്രതിഷ്ഠതമായിരിക്കുന്നതും 
സൂര്യന്‍ തന്നെ. പഞ്ചേന്ദ്രിയങ്ങളുടെ രൂപത്തില്‍ കാര്യങ്ങള്‍ 
ചെയ്യുന്നതും ആ ദേവന്‍ തന്നെ. ജ്ഞാനവിജ്ഞാനയുക്തനും 
ആനന്ദമയനും ഈ ആദിത്യനാകുന്നു. 


നമോ മി്രായ ഭാനവേമൃത്യോര്‍മാ പാഹി. 
ഭ്രാജിഷ്ണവേ വിശ്വ ഹേതവേ നമഃ സൂര്യാത്‌ ഭവന്തി 
ഭൂതാനി സൂര്യേണ പാലിതാന തു സൂര്യേലയം 
്രപ്നുവന്തി യഃ സൂര്യാ സോഹമേവ ച ചക്ഷുര്‍ 
ധാരനോ ദേവഃ സവിതാ ചക്ഷുര്‍നോ ദേവഃ സവിതാ 
ചക്ഷുര്‍ന ഉത പര്‍വതഃ ചക്ഷുര്‍ധാതാ ദധാതുനഃ 
ആദിത്യായ വിദ്മഹേ സഹസ്ര കിരണായ ധീമഹി 
തന്നഃ സൂര്യഃ പ്രചോദയാത്‌ സവിതാ പശ്ചാത്താത്‌ 
സവിതാ പുരസ്താത്‌ സവിതോത്തരാര്‍ത്താത്‌ 
സവിതാ ധരത്താത്‌ സവിതാ നഃ സുവതു സര്‍വതാ 
തിരം സവിതാ നോ രാസതാം ദീര്‍ഘ മായുഃ ഓമിത്യേ 
കാക്ഷരം ്രഹ്മ ഘ്യണിരിതി ദ്വേഅക്ഷരേ സൂര്യ 
ഇത്യക്ഷര ദ്വയം ആദിത്യ ഇതി ത്രീണ്യക്ഷരാണി 
ഏതസൈവ്യ സൂര്യസ്യ അഷ്ടാക്ഷരോ മനുഃ യഃ 
സദാഹര ഹര്‍ജപതി സ വൈ ബ്രാഹ്മണോഭവതി സ 
വൈ ബ്രാഹ്മണോ ഭവതി സൂര്യാഭിമുഖോജപ്ത്വാ 
മഹാ വ്യാധിഭയാത്‌ പ്രമുച്യതേ അലക്ഷ്മീര്‍ നശ്യതി 
അഭക്ഷ്യ ഭക്ഷണാത്‌ പൂതോ ഭവതി അഗമ്യാഗമനാത്‌ 
പൂതോ ഭവതി പതിത സംഭാഷണാത്‌ പൂതോ ഭവതി 
അസത്‌ സംഭാഷണാത്‌ പൂതോ ഭവതി മധ്യാഹേ 
സൂര്യാഭിമുഖഃ പഠേത്‌ സദ്യോത്പന്ന പഞ്ചമഹാപാത 
കാത്‌ പ്രമുച്യതേ സൈ ഷാം സാവിത്രീം വിദ്യാ ന 
കിഞ്ചിദപി ന കസ്മൈചിത്‌ പ്രശംസയേത്‌ യ ഏതാം 


P 


മഹാഭാഗഃ പ്രാതഃ പഠതി സ ഭാഗ്യവാന്‍ ജായതേ 
പശൂന്‍ വിരുതേ വേദാര്‍ത്ഥാന്‍ ലഭതേ ത്രികാല 
മേതത്‌ ജപ്ത്വാ ്രതുശതഫലമവാപ്നോതി യോ 
ഹസ്താ ദിത്യേ ജപതി സ മഹാ മൃത്യും തരതി സ 
മഹാമൃത്യും തരതി യ ഏവം വേദ ഇതി സുര്യോ 
പനിഷത്‌ 


മിത്ര ദേവന്‍ നമസ്കാരം. സൂര്യ ഭഗവാന്‍ നമസ്കാരം. 
ഭഗവാനെ, മരണത്തില്‍ നിന്ന്‌ എന്നെ രക്ഷിക്കുക. വിശ്വ 
ത്തിന്‌ കാരണഭൂതനും തേജന്ധിയുമായ സൂര്യന്‍ നമസ്കാരം. 
സൂര്യനില്‍ നിന്നാണ്‌ ഈ സകല ചരാചര പ്രാണികളുടെയും 
ഉല്പത്തി ഉണ്ടായിട്ടുളളത്‌. അവയെയെല്ലാം സംരക്ഷിക്കുന്ന 
തും സൂര്യന്‍ തന്നെയാണ്‌.അവസാനം സകലജീവികളും 
അദ്ദേഹത്തില്‍ ലീനനായി ഭവിക്കുന്നു. ആ സൂര്യന്‍ ഞാന്‍ 
തന്നെയാണ്‌. സവിതാവായ ദേവന്‍ നമ്മുടെ കണ്ണാണ്‌. സകല 
തിനെയും ധാരണം ചെയ്യുന്ന സൂര്യന്‍ നമ്മുടെ നേത്രങ്ങള്‍ക്ക്‌ 
ദര്‍ശന ശക്തി നല്‍കുന്നു. സഹ്രസ രശ്മിയായ ഭാസ്കരനെ 
ഞങ്ങള്‍ ധ്യാനിക്കുന്നു. സൂര്യദേവന്‍ ഞങ്ങള്‍ക്ക്‌ പ്രേരണ 


നല്‍കട്ടെ പുറകിലും മുമ്പിലും തെക്കും വടക്കുമെല്ലാം 
സൂര്യദേവന്‍ തന്നെയാണ്‌. ആ സവിതാ ദേവന്‍ ഞങ്ങള്‍ക്കു 
വേണ്ടി സകലതും ഉല്പന്നമാക്കട്ടെ. അദ്ദേഹം ഞങ്ങള്‍ക്ക്‌ 
ദീര്‍ഘായുസ്സ്‌ നല്‍കട്ടെ. ഓം രൂപത്തിലുളള ഏകാക്ഷരമന്ത്രം 
ബ്രഹ്മമാകുന്നു. “ഘ്ൃണി സൂര്യന്‍ രണ്ടും രണ്ടക്ഷരമുള്ള 
മന്ത്രങ്ങളാണ്‌. ആദിത്യന്‍ എന്നതില്‍ മുന്ന്‌ അക്ഷരങ്ങള്‍ ഉണ്ട്‌. 
ഇതെല്ലാം ചേര്‍ന്ന്‌ സൂര്യനാരായണന്റെ അഷ്ടാക്ഷര മന്ത്രം 
ഉണ്ടായിരിക്കുന്നു. ഈ മന്ത്രം എന്നും ജപിക്കുന്നവര്‍ 
ബ്രഹ്മയജ്ഞനായിത്തീരുന്നു. സൂര്യന്‌ അഭിമുഖമായി നിന്ന്‌ 
മോചനം ലഭിക്കുന്നു. ദാരിദ്രവും പാപവും അകലുന്നു. പഞ്ച 
മഹാപാപവും നശിക്കും ഈ സാവിത്രീ വിദ്യയെപ്പറ്റി 
ആരുടെ മുന്നിലും പ്രശംസിക്കരുത്‌. ഏതൊരാള്‍ പ്രഭാത 
ത്തില്‍ ഇത്‌ ജപിക്കുന്നു. അവന്‍ ഭാഗ്യവാനാകു. മൃഗങ്ങള്‍ 
ലഭിക്കാനിടയാകും. വേദാര്‍ത്ഥ ജ്ഞാനമുണ്ടാകും. സൂര്യന്‍ 
അത്തം നക്ഷ്ര്രത്തില്‍ നില്‍ക്കുന്ന ദുവസം ഇതു ജപിച്ചല്‍ 
മഹാ മൃത്യുവിനെ തണം ചെയ്യുന്നു. 


സൂര്യോപനിഷത്‌ സമാപിച്ചു. 


പാം 


പ ഞയഭാങ്യലക്ല്ള്‌ ഉചന്ദവിഘത്ത്‌ 


ശാന്തിപാഠം 


വാങ്‌ മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ 
വാചി പ്രതിഷ്ഠിത മാവിരാവിര്‍ ഏധി വേദസ്യമ 
ആണി സ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീ അനേ നാധീ 
തേനാ ഹോ രാത്രാത്‌ സംദധാമി ഭൂതം വദിഷ്യാമി 
സത്യം വദിഷ്യാമി തന്മാമവത്‌. തദ്വക്താരമവതു അവ 
തുമാം. അവതുവക്താരമവതു വക്താരം. ഓം. ശാന്തിഃ 
ശാന്തിഃ ശാന്തിഃ 


ഒം. 


എന്റെ വാക്ക്‌ മനസ്സില്‍ സ്ഥിരമായിരിക്കട്ടെ. എന്റെ മനസ്സ്‌ 
വാക്കില്‍ പ്രതിഷ്ഠിതമായിരിക്കട്ടെ. സ്വയം പ്രകാശാത്മാവോ 
അങ്ങ്‌ എന്റെ മുന്നില്‍ പ്രതൃക്ഷമാകണേ. അല്ലയോ മനോവാ 
ക്കുകളെ, നിങ്ങള്‍ എന്റെ വേദജ്ഞാനത്തിനാധാരമാണ്‌. അതു 
കൊണ്ട്‌ എന്റെ വേദാധ്യായനത്തെ നശിപ്പിക്കരുത്‌. വേദാധ്യയ 
നത്തില്‍ തന്നെ ഞാന്‍ രാവും പകലും ചിലവഴിക്കുന്നു. മാന 
സികമായും വാചികമായും ഞാന്‍ സത്യം പറയും എന്നെ രക്ഷി 
ക്കട്ടെ. വക്താവിനെ രക്ഷിക്കട്ടെ. എന്നെ രക്ഷിക്കട്ടെ. വാക്താ 
വിനെ രക്ഷിക്കട്ടെ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഒന്നാം ഖണ്ഡം 


1. അഥ ഭഗവന്തം ദേവാച ഈചുഃ ഹേ ഭഗവന്‍ നഃ 
കഥയ സൌഭാഗ്യ ലക്ഷ്മീ വിദ്യാം 


2. തഥേതി അവോചത്‌ ഭഗവാന്‍ ആദിനാരായണഃ 
സര്‍വദേവാഃ യൂയം സാവധാനമനസോ ഭൂത്വാ 
ശൃണുതം തുരീയ രുപാം തുരീയാതീതാം സർവോ 
ത്കടാം സര്‍വമന്ത്രാ സനഗതാം പീഠോ പീഠ ദേവതാ 
പരിവൃതാം ചതുര്‍ഭുജാം ശ്രിയം ഹിരണ്യവര്‍ണ്ണാം 
ഇതി. പഞ്ച ദശ ജുഗ്‌ ഭിര്‍ ധ്യായേത്‌. 


ദേവന്മാര്‍ ഭഗവാനായ ആദി നാരായണനോട്‌ പറഞ്ഞു:- 
“ഭഗവാനേ, ഞങ്ങള്‍ക്ക്‌ സൌഭാഗ്യ ലക്ഷ്മീ വിദ്യ ഉപദേശിച്ചു 
തന്നാലും. ഭഗവാന്‍ പറഞ്ഞു:- “അങ്ങനെ തന്നെ. ദേവന്മാ 
രെ, നിങ്ങള്‍ എല്ലാവരും ഏകാഗ്രചിത്തരായി കേള്‍ക്കുവിന്‍ 
സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മുന്ന്‌ അവസ്ഥകള്‍ക്കും 
ഉപരിയായി തുരീയാവസ്ഥയ്ക്കും അതായത്‌, അതിനും ഉപ 
രിയായി നിര്‍ഗുണവും ശാന്തവുമായ രൂപത്തോടു കൂടിയവളും 
സര്‍വമന്ത്രാസസ്ഥയും പീഠങ്ങളിലും ഉപപീഠങ്ങളിലും വിരീ 


ജിക്കുന്നവളും ദേവന്മാരാല്‍ പരിസേവിതയും നാലു ഭുജങ്ങ 
ളോടു കൂടിയവളുമായ ലക്ഷ്മീദേവിയെ പതിനഞ്ചു ജക്കുക 
ളെക്കൊണ്ട്‌ ധ്യാനിക്കണം. 


3. അഥ പഞ്ചദശ ജഗാത്മകസ്യ ശ്രീ സ്ര്രണ്ഡസ്യാ 
നന്ദകര്‍ദ്ദമ ചിക്ടീതേന്ദിരാസുതാ ഭൂൃൂഷയഃശ്രീരി ഷ്യാദ്യാ 
ജുച ചതുര്‍ ദശാനാം ജചാം ആനന്ദം ജഷയം 
ഹിരണ്യവര്‍ണ്ണാദ്യാത്‌ യ്രത യസ്യാ നഷ്ടുപ്‌ ഛന്ദഃ 
കാംസോ അസ്മീത്യ സ്യ ബൃഹതീ ഛന്ദഃ തദന്യ 
യോര്‍ ദ്വയോ സ്ത്രീഷ്ട പ്‌ പുനരഷ്ടക സ്യാനുഷ്ഠ 
പശേഷസ്യ പ്രസ്താര പാക്തിഃ ത്രൃഗ്നിര്‍ ദേവതാ 
ഹിരണ്യ വര്‍ണ്ണാമിതി ബീജം കാംസോ സ്മീതി 
ശക്തിഃ ഹിരണ്ജയാ ചന്ദ്രരജത (സജാ ഹിരണ്യാ 
ഹിരണ്യ വര്‍ണ്ണേതിര്രണവാദി നമോന്തൈ 
ശ്വതുര്‍ത്ഥ്യ ന്തൈരംഗന്യാസഃ അഥ വ്രക്ത ത്രയൈ 
രംഗന്യാസ മസ്തകലോചനാശ്രുത ര്ലാണവദന 
കണ്ഠബാഹുദ്വയ ഹൃദയനാഭി ഗുഹ്യ പായൂരുജാനു 
ജംഘേഷു ശ്രീ സൂക്കൈ-രേവ ക്രമ ശോ ന്യസേത്‌. 


പതിനഞ്ചു ജുക്കുകളുടെയും ഭൂഷിമാര്‍ ഇന്ദിര, ആനന്ദം, 
കര്‍ദ്ദമന്‍, ചിക്ലിതന്‍ എന്നിവരാണ്‌ ആദ്യമന്ത്രത്തിന്റെ ജൂഷി 
ഇന്ദിരയും ശേഷമുളളവയുടെ ജൂഷിമാര്‍ പുത്രന്മാരുമാണ്‌. 
ആദ്യത്തെ മൂന്നു മന്ത്രങ്ങളുടെ ഛന്ദസ്സു അനുഷ്ടുപും നാലാ 
മത്തതിന്റെ ബൃഹതിയും അഞ്ചാമത്തതിന്റെയും ആറാമത്തേ 
തിന്റെയും ത്രിഷ്ടുപ്പും ഏഴാമത്തേതുമുതല്‍ പതിന്നാലാമ 
ത്തേതു വരെയുള്ളത്‌ അനുഷ്ടുപ്പും പ്രസ്താരപംക്തിയുമാ 
കുന്നു. ദേവത ശ്രീയും അഗ്നിയും ബീജം ഹിരണ്യവര്‍ണ്ണവും 
ശക്തി കാഡോസ്മിയും ആകുന്നു. ഹിരണ്മ്യയീ, ചന്ദ്ര, രജ 
ത്രസജ, ഹിരണ്യ (സജ, ഹിരണ്യ, ഹിരണ്യ വര്‍ണ്ണ എന്നീ 
നാമങ്ങളെ ചതുര്‍ത്ഥീ വിഭക്തിയില്‍ വെച്ച്‌ ഓം കാരത്തില്‍ 
നിന്നുമാരംഭിച്ച്‌ ഒടുവില്‍ നമഃ എന്നുച്ചരിച്ച്‌ ന്യസിക്കണം. 
പിന്നെ വ്രക്ത ത്രയം കൊണ്ടു ശിരസ്സ്‌ . നേത്രം, ശ്രോത്രം, നാസി 
ക, മുഖം, കണ്ഠം, ബാഹുദ്വയം, ഹൃദയം, നാഭി, ഗുഹ്യം, 
വായു, രു, ജനു, ജംഘ എന്നിവയില്‍ ശ്രീസൂക്തം കൊണ്ടു 
തന്നെ യഥാക്രമം നൃസിക്കണം. പന്നീട്‌ ശ്രസൂക്തമന്ത്രത്താല്‍ 
അംഗന്യാസം ചെയ്യുക. താഴെ പറയുന്ന മന്ത്രത്താല്‍ ധ്യാനി 
ക്കുക. 


അരുണകമല സംസ്ഥാതദ്രജാ പുഷ്പ വര്‍ണ്ണാഃ 


കരകമല ധൃതേ ഷ്ട്രാ/ഭിതി യുഗ്മാം ബുജാച 


മണി കടക വിചിത്രാലംകൃതാ കല്പ ജാലൈഃ 
സകല ഭുവനമാതാ സന്തതം ശ്രീഃ ശ്രീ യൈനഃ 


അരുണകമലത്തില്‍ വിരാജിക്കുന്നവളും കമലപരാഗതു 
ല്യമായ പീതവര്‍ണ്ണം ചേര്‍ന്നവളും വരദാഭയ മുദ്രായുക്തയും 
രണ്ടു കൈകളിലും താമരപ്പൂവ്‌ ധരിച്ചവളും മണിമയവലയ 
ങ്ങളാല്‍ സമലംകൃതയും സര്‍വലോകമാതാവുമായ ശ്രീമഹാ 
ലക്ഷ്മി നിരന്തരം ഞങ്ങളെ ഐശ്വര്യ സമ്പന്നരാക്കട്ടെ. 


5. തത്‌ പീഠ കര്‍ണ്ണികായാം സസാധ്യം ശ്രീബീജം. 
വസ്വാദിതു കലാപദ്മേഷു ശ്രീസൂക്ത ഗതാര്‍ദ്ധാര്‍ധ 


K 


ജൂചാ തദ്‌ ബഹിഭ്യഃ ശു ചിരിതി മാതൃകയാ യ ശ്രീയ 
യന്ത്രാംഗ ദശകം ച വിലിഖ്യ ശ്രിയമാവാഹയേത്‌. 


6. അംഗൈഃ പ്രഥമാ /വൃതിഃ പദ്മാദിഭിര്‍ ദ്വിതീയാലോ 
കേശൈസ്തൃതീയാ. തദാ യാദൈ സ്തുരീയാ വൃതിര്‍ 
ഭവതി ശ്രീസുക്തൈരാവാഹനാദി ഷോ ഡശസഹ്രസ 
ജപഃ 


7. സഭാഗ്യരമൈകാക്ഷര്യാ ഭൃഗുനിചൃദ്‌ ഗായത്രി 
ശ്രിയ ജുഷ്യാദയഃ ശമിതി ബീജശക്തിഃ ശ്രീമിത്യാദി 
ഷഡംഗം 


8. ഭൂയാദ്ഭൂയോ ദ്വിപദ്മാഭയ വരദകരാ തപ്തകാര്‍ത്ത 
സ്വരാഭാം ശുബ്രാശ്രാഭേഭ യുഗ്മ ദ്വയകരധൃത കുഭാ 
ദ്ഭിരാസിച്യമാനാ രത്ന ഘാ ബദ്ധമാലിര്‍ വിമല 
തരദുകൂലാര്‍ത്തവാലേപനാഡ്യയാ, പദ്മാക്ഷീ പദ്മനാ 
ഭോരസികൃതവസതിഃ പദ്മഗാ ശ്രിഃ ശ്രിയൈഃനഃ 


പീഠകര്‍ണ്ണികയുടെ ഉള്ളില്‍ സാദ്ധ്യകാരകമായ ബീജം 
എഴുതിയതിനുശേഷം ദ്വാദശ കമലം അഷ്ടദളം എന്നിവയോടു 
കൂടിയ താമരകളില്‍ ഭൂവൃതമദ്ധ്യേ ശ്രീസൂക്തത്തിന്റെ പകുതി 
ജക്കുകള്‍ എഴുതുക. പിന്നീട്‌ നിര്‍ഭൂതവൃത്തങ്ങളില്‍ ഫല 
ശ്രുതി രൂപത്തിലുള്ള ജുക്കുകള്‍ എഴുതി ഷോഡശാരമദ്ധേയേ 
മുകളില്‍ അകാരം മുതല്‍ സകാരം വരെ മാതൃകാ വര്‍ണ്ണ 
ങ്ങള്‍ എഴുതണം. ഏറ്റവും മുകളില്‍ നിര്‍ഭൂതവൃത്തത്തില്‍ 
വഷഡ്‌ സമ്പന്നമായ ത്വരിത എന്ന ബീജാക്ഷരത്തോടുകൂടി 
ശ്രീബീജത്തെ ലേഖനം ചെയ്യണം. ഇങ്ങനെ പത്ത്‌ അംഗ 
ങ്ങളുള്ള ശ്രീച്രകം നിര്‍മ്മിക്കണം. അംഗമന്ത്രങ്ങള്‍ കൊണ്ട്‌ 
പ്രഥമാവരണപൂജ നടത്തുക. പദ്മനിധികളാല്‍ രണ്ടാമതും 
ആവരണപൂജ വേണമം. ലോകപാലകന്മാര്‍ മുഖേന തൃതീ 
യാവരണ പൂജയും വ്രജാദി ആയുധങ്ങള്‍ മുഖേന ചതുര്‍ത്ഥാ 
വരണ പൂജയും ക്രമമനുസരിച്ച്‌ നിര്‍വഹിക്കുക. ശ്രീസൂക്ത 
ത്തിന്റെ ജക്കുകളാല്‍ ആവാഹനാദി കാര്യങ്ങള്‍ ചെയ്യുക. 
പിന്നെ പുരശ്ചരണാര്‍ത്ഥം പതിനായിരം മന്ത്രങ്ങള്‍ ജപിക്ക 
ണമെന്നാണ്‌ നിര്‍ദ്ദേശം. ഏകാക്ഷരമായ സനഭാഗ്യലക്ഷ്മീ 
മന്ത്രത്തിന്റെ ജഷിഭൃഗുവും ഛന്ദസ്സ്‌ നീചൃദ്‌ ഗായത്രിയും 
ദേവത ശ്രീയും ആണ്‌. ബജം ശ്രീമുഖേനയും അംഗന്യാസം 
ശ്രാം എന്നിവവ മുഖേനയും ചെയ്യാം. രണ്ടു കൈകളിലും 
താമരയും മറ്റ്‌ കരയുഗത്തില്‍ വരദാഭയമുദ്രകളും ധരിച്ചിരി 
ക്കുന്നവളും സ്വര്‍ണ്ണസമാനമായ ശരീരകാന്തിയോടു 
കൂടിയവളും മേഘസമപ്രഭയും രണ്ട്‌ ആനകളുടെ തുമ്പിക്കര 
ങ്ങളാല്‍ കമലജലത്താല്‍ അഭിഷിക്തയും അരുണരത്ന ഖചി 
തമായ കിരീടം ധരിച്ചവളും ജൂതുക്കള്‍ക്കിണങ്ങിയ അംഗരാഗം 
പൂശിയവളും ഭൂവസ്ര്രാണ പരായണയും കമലോചനയും 
ശ്രീപത്മനാഭന്റെ വക്ഷസ്സില്‍ വസിക്കുന്നവളും കമലാസന 
യുമായ ശ്രീദേവി നമുക്ക്‌ പരമമായ ഐശ്വര്യം നല്‍കുമാറാ 
കട്ടെ. 


9. തത്‌ പീഠം അഷ്ടപ്രതം വൃത്ത ത്രയം ദ്വാദശരാശി 
ഖണ്ഡം ചതുരശ്രം രമാപീഠം ഭവതി. കര്‍ണ്ണികായാം 
സസധ്യം ശ്രീബിജം വിഭൂതിരുന്നതിഃ കാന്തിഃ സൃഷ്ടിഃ 


P 


828 


കീര്‍ത്തിഃ സന്നതിര്‍ വ്യുഷ്ടിഃ സത്കൃഷിഃ ഭൃദ്ധി!$ ഇതി 
പ്രണവാദി നമോന്തൈശൃതുര്‍ത്ഥ്യ ന്തൈര്‍ നവശ 
ക്തിര യജേത്‌. അംഗേ പ്ൃഥമാവൃതിഛ വാസുദേവാ 
ദിഭിര്‍ ദ്വതീയാ ബാലക്യാദിഭി സ്തൃതീയാ ഇന്ദ്രാ ഭിഭി 
ശ്ചര്‍ത്ഥീ ഭവതി ദ്വാദശ ലക്ഷഃ ജപ 


മൂന്നു വൃത്തത്തോടു കൂടിയ രമാപീഠയന്ത്രം അടയാള 
പ്പെടുത്തണം. അഷ്ടദളകര്‍ണ്ണികയില്‍ സാധ്യ സഹിതം ബീജ 
മെഴുതുക. ആദ്യം മുതല്‍ ഓംകാരവും ഒടുവില്‍ നമഃ എന്ന 
യോഗസഹിതം ഓരോ നാമത്തിന്റെയും ചതുര്‍ത്ഥീ വിഭക്തി 
പ്രയോഗത്താല്‍ നവശക്തികളെ പൂജിക്കണം. വിദ്യുതി, ഉന്ന 
തി, കാന്തി, സൃഷ്ടി, കീര്‍ത്തി, സന്നതി, വ്യുഷ്ടി, സത്ക്ൃ 
ഷ്ടി, ഭൂദ്ധി എന്നിവയാണ്‌ നവശക്തികള്‍. അംഗന്യാസം 
കൊണ്ട്‌ ആദ്യമായി ആവരണപൂജ ചെയ്യുക. പിന്നെ വാസു 
ദേവന്‍, സങ്കര്‍ഷണന്‍, പ്രദ്യുമ്നന്‍, അനിരുദ്ധന്‍ എന്നിവരെ 
ക്രമമനുസരിച്ച്‌ പൂജിക്കണം. ഇങ്ങനെ ദ്വതീയാവരണ പൂജ 
ചെയ്യുക. ബാലകി തുടങ്ങിയവരെയും പൂജിച്ചുകൊണ്ട്‌ തൃതീ 
യാവരമ പൂജയും വേണം. ഇന്ദ്രാദിദേവന്മാരെയും അവരുടെ 
ആയുധങ്ങള്‍ മുഖേന ചതുര്‍ത്ഥാവരണ പൂജ വേണം. പൂര 
ശ്വരണാര്‍ത്ഥം പന്ത്രണ്ടു ലക്ഷം മന്ത്രം ജപിക്കണം. 


1. ശ്രീലക്ഷ്മീര്‍ വരദാ വിഷ്ണുപന്തി വസുപ്രദാഹി 
രണ്യ രൂപാ സ്വര്‍ണ്ണമാലിനീ രജത്രസജാ സ്വര്‍ണ്ണരപഭാ 
സ്വര്‍ണ്ണരപഠാകാരാ പത്മവാസിനീ പത്മഹസ്താ പദ്മ 
പ്രിയാ മുക്താലങഅകാരാ ചനദ്രസൂര്യാ വില്പ്രേയാ, 
ഈശ്വരീ ഭുക്തിര്‍ മുക്തിര്‍ വിഭൂതിര്‍ ഭൃദ്ധി. സമൃദ്ധിഃ 
കൃഷ്ടിഃ പുഷ്ടിര്‍ ധനദാ ധനേശ്വരീ ശ്രദ്ധാ ബോഗിനീ 
ഭോഗദാ സാവിത്രി ധാത്രി വിധാത്രി, ഇത്യാദി പ്രണ 
വാദി നമോന്‍ന്തശ്ചതുര്‍ത്ഥ്യന്താ മ്രന്താഃ ഏകാക്ഷര 
വദംഗാദി പീഠം തര്‍പ്പണം. ദശാംശം പാവനം ദ്വിജ 
തൃപ്തിഃ നിഷ്കാമാനാ മേവ ശ്രീവിദ്യാ സിദ്ധിഃ ന 
കദാപി കാമാനാമിതി. 


ത്ൃക്ഷരീ വിദ്യാ പൂജയില്‍ ആദ്യം ഓങ്കാരവും ഒടുവില്‍ 
നമഃയും ചേര്‍ത്ത്‌ ഓരോ നാമത്തിന്റെയും ചതുര്‍ത്ഥി വിഭക്തി 
സഹിതം പ്രയോഗിക്കുക, ശ്രീ, ലക്ഷ്മീ, വരദ, വിഷ്ണു 
പ്രിയാ, ഹിരണ്യരുപാ, വസുപ്രദാ, രജത്രസജാ, സ്വര്‍ണ്ണമാ 
ലിനി, സ്വര്‍ണ്ണ്രപഭാ, സ്വര്‍ണ്ണപ്രകാശാ, പദ്മവാസിനീ, പദ്മാ 
ഹസ്താ, പദ്മ പ്രിയാ, വില്വാപ്രിയാ, ചന്ദ്രസൂര്യാ, മുക്താല 
കാരാ, ഈശ്വരീ, ഭുക്തി, മുക്തി, വിഭൂതി, ദ്ധി, സമൃദ്ധി, 
കൃഷ്ടി, പുഷ്ടി, ധനദാ, ധനേശ്വരീ, ശ്രദ്ധാ സാവിത്രി, ഭോഗി 
നി, ഭോഗദ ധാത്രീ, വിധാത്രീ എന്നീ നാമങ്ങളാല്‍ ശക്തി 
പൂജ ചെയ്യണം. പുരശ്ചരണാര്‍ത്ഥം ഒരു ലക്ഷം മന്ത്രം ജപി 
ക്കണം. ജപത്തിന്റെ പത്തിലൊന്ന്‌ തര്‍പ്പണവും തര്‍പ്പണ 


ത്തിന്റെ പത്തിലൊന്ന്‌ ഹവനവും ഹവനത്തിന്റെ പത്തിലൊന്ന്‌ 


ബ്രാഹ്മണഭോജനവും നടത്തണം. കാമനാരഹിത ഭാവത്തോടെ 6. 


ഉപാസിക്കുന്നവര്‍ക്കു മാത്രമേ ശ്രീവിദ്യാപ്രാപ്തി കൈവരു 
കയുള്ളൂ. കാമനാസഹിതമായാല്‍ ഫലമില്ല. 


K 


1. അഥ ഹൈനം ദേവാഃ ഈചുഃ തുരീയയാ മായയാ 
നിര്‍ദ്ദിഷ്ടം തത്വം ബ്രുഹിതിഃ തഥേതി സഹോവാച. 


രണ്ടാം ഖണ്ഡം 


പിന്നീട്‌ ദേവന്മാര്‍ പറഞ്ഞു:- തുരീയമായയാല്‍ നിര്‍ദ്ദിഷ്ഠ 
മായ തത്വത്തെ സംബന്ധിച്ച്‌ ഞങ്ങള്‍ക്ക്‌ പറഞ്ഞുതന്നാലും. 


1. യോഗേന യോ ജ്ഞാതവ്യോ യോഗോ യോ ഗാത്പ്ര 
വർധതേ. യോ പ്രമസ്തസ്തു യോഗേന സ യോഗീ 
രമതേ ചിരം 


2. സമാപച്യ നിദ്രാം സുജീര്‍ണ്ണേ / ല്പഭോജീ 
ശ്രമത്യാജ്യ ബാധേ വിവിക്തേ പ്രദേശേ 


സദാസീത നിശ്തൃഷ്ണ ഏഷ പ്രയത്നോ / 


v 


ഥവാ ്രാണരോധോ നിജാഭ്യാസമാര്‍ഗ്ഗാത്‌ 


3. വക്ര്തേണാ പുര്യവായും ഹുതവാഹ നിലയേ 
fപാനമാകൃഷ്യ ധൃത്വാ സാംഗുഷ്ടാദ്യംഗുലിഭിര്‍ വര 
കര തലയോഃ ഷഡ്ഭിരേവം നിരുധ്യ, ശ്രോത്രേ നേത്രേ 
ച നാസാ പുടയുഗള മഥോ/നേന മാര്‍ഗ്ഗേണ സമൃ 
ക്‌. പശ്യന്തി പ്രത്യയാം പ്രണവബഹുവിധ ധ്യാനസം 
ലീന ചിത്താംഃ 


യോഗത്താല്‍ യോഗബുദ്ധി കൈവരുന്നതുകൊണ്ട്‌ 
യോഗം മുഖേന യോഗത്തെ അറിയണം. യോഗത്തില്‍ ദത്ത 
ചിത്തനായി യോഗി ചിരം സുഖമനുഭവിക്കുന്നു. മിതഭോജി 
യായ സാധകന്‍ രാഗദ്വേഷാദി മാലിന്യങ്ങള്‍ അകറ്റി ആല 
സ്യമെന്യേ പ്രപഞ്ചമാകെ ബ്രഹ്മത്വപ്രാപ്തിക്ക്‌ പ്രതിബന്ധ 
മെന്നറിഞ്ഞ്‌ ഏകാന്ത സാധനയില്‍ മുഴുകുന്നു. രാജയോഗ 
പ്രവര്‍ത്തകനോ ഹഠ യോഗ്രപവര്‍ത്തകനോ ആകുന്നു. ഈ 
രണ്ടു വിധ യോഗങ്ങളിലൊന്ന്‌ കൈ കൊള്ളുന്നു. പ്രാണായാ 
മാഭ്യാസി വായില്‍ കൂടി വായുവിനെ ഉള്ളിലേക്കാകര്‍ഷിച്ച്‌ 
അപാനവായു വിനെ നാഭിയിലെ ജഠരാഗ്നി കോശത്തിലാ 
കര്‍ഷിച്ച്‌ വായില്‍കൂടി ആകര്‍ഷിച്ച വായുവിനെ അതുമായി 
ഇണക്കുന്നു. പിന്നീട തള്ളവിരല്‍ മറ്റു വിരലുകള്‍ ഉള്ളം കൈ 
എന്നിവയാല്‍ കാത്‌, കണ്ണ്‌, മൂക്കിന്റെ ദ്വാരങ്ങള്‍ എന്നിവ 
ബന്ധിച്ച്‌ പ്രാണായാമത്താല്‍ പ്രണവം ചിന്തിച്ച്‌ അതില്‍ തന്നെ 
സുഖം കണ്ടെത്തി ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്നു. 


4. ശ്രവണ മുഖ നയന നാസാനിരോധ നേ നൈവ 
കര്‍ത്തവ്യം 
ശുദ്ധ സുഷുമ്നാ സരണനസ്ഥു /മമലം 


ശ്രൂയതേ നാദഃ 


5. വിചിത്ര ഘോഷ സംയുക്താ /നാഹതേ 


ശ്രൂയതേ ധ്വനിഃ 


ദിവ്യ ദേഹശ്ച തേജസ്വീ ദിവ്യ ഗന്ധോ / 
പ്യരോ ഗവാന്‍ 
സംപൂര്‍ണ്ണ ഹൃദയഃശൂന്യോത്വാരഭേ 
യോഗവാന്‍ ഭവേത്‌ 


ദ്വിതീയാം വിഘടീകൃത്യവായുര്‍ ഭവതി മധ്യഗേഃ 


I 


ശ്രവണം, മുഖം, നയനം നാസ എന്നിവയുടെ ഛിദ്ര 
ങ്ങളെ ബന്ധിച്ചാല്‍ അഭ്യാസത്തിന്റെ മറ്റൊരു വിധിയായി. 
അവയില്‍ കൂടി ശുദ്ധമായ സുഷുമ്ന നാഡിയില്‍ പ്രണവ 
ത്തിന്റെ അനാഹതധ്വനി കേള്‍ക്കാം. അനാഹതച്ചര്രത്തില്‍ 
ധ്വനി കേള്‍ക്കുമ്പോള്‍ തന്നെ വിഭിന്നപ്രകാരത്തിലുള്ള 
വിചിത്ര ഘോഷങ്ങലും കേള്‍ക്കാം. സാധകനെ ഇത്‌ എത്രയും 
തേജസ്വിയാക്കുന്നു. അവന്റെ ശരീരത്തില്‍ നിന്നും ദിവ്യഗന്ധം 
വരും. ദിവ്യ ശരീരവും ലഭിക്കും. ശൂന്യത്തില്‍ മനോയോഗ 
ത്തോടെ ധ്വനി കേട്ടിരിക്കുന്നതിനാല്‍ സാധകന്‍ യോഗയു 
ക്തനാകുന്നു. ജീവാത്മാവ്‌ സുഷുമ്നാ മാര്‍ഗ്ഗത്തില്‍ കൂടി 
മുമ്പോട്ടുപോകുമ്പോള്‍ സ്വാധിഷ്ഠാന ചക്രം ഭേദിച്ച്‌ അതിന്റെ 
മധ്യത്തിലുള്ള ഛിദ്രത്തില്‍ കൂടി പ്രാണവായു സുഷുമ്നയില്‍ 
പ്രവേശിക്കുന്നു. 


7. ദൃഡാസനോ ഭവേദ്യോഗീ പദ്മാഭ്യാസന സംസ്ഥിതഃ 


വിഷ്ണു ഗ്രന്ഥേസ്തതോ ഭേദാത്‌ 
പരമാനന്ദ സംഭവാഃ 


8. അതിശൂന്യോ വിമര്‍ദ്ൃശ്വ ഭേരീ ശബ്ദസ്തതോ 
ഭവേത്‌? 
തൃതീയാം യത്താതോ ഭിത്വാ നിനാദോ 
മര്‍ദ്ദന ധ്വനിഃ 


9. മഹാശുന്യം തതോയാതി സര്‍വസിദ്ധി സമാശ്രയം 
ചത്താനന്ദം തതോഭിത്വാസര്‍വപീഠ ഗതാനിലഃ 


10. നിഷ്പത്ത വൈഷ്ണവഃ ശബ്ദഃ 
ക്വണതിതി ക്വണോ 


ഭവേത്‌ ഏകീഭൂതം തദാചിത്തം 
സനനകാദിമുനീഡിതം 


1. അന്തേ? നന്തം സമാരോപ്യ ഖണ്ഡ്യേഖണ്ഡം 
സമര്‍പ്പയന്‍ 
ഭൂമാനം പ്രകൃതിം ധ്യാത്വാ കൃത 
തൃത്യോ / മൃതോ ഭവേത്‌ 


12. യോഗേന യോഗം സംരോധ്യ ഭാവം 
ഭാവേന ചാഞ്ജസാ 


നിര്‍വികല്പം പരം തത്വം സദാ ഭൂത്വാ 
പരം ഭവേത്‌ 


13. അഹം ഭാവം പരിത്യജ്യ ജഗത്‌ ഭാവമനീ ദൃശംട 


നിര്‍വികല്പേ സ്ഥിതോ വിദ്വാന്‍ ഭൂയോ 
നാപ്യനുശോചതി. 


പദ്മാസനം തുടങ്ങിയ ആസനങ്ങളില്‍ അഭ്യാസം നട 
ത്തുന്ന യോഗി മനോരഥ സിദ്ധിക്കര്‍ഹനാകുന്നു. പിന്നെ 
മൂന്നാമത്തെ മണിപൂരകമെന്ന ച്രകത്തില്‍ സ്ഥിതിചെയ്യുന്ന 
മായ അനേകം കാമനകളെ വളര്‍ത്തും. അവ തകര്‍ത്താല്‍ 
പരമാനന്ദം ലഭിക്കും. ശൂന്യത്തെ ലംഘിച്ച്‌ പ്രാണവായുവിന്‌ 
നാഡിയുമായി സംഘര്‍ഷമുണ്ടാകുമ്പോള്‍ അതില്‍നിന്നും 
പെരുമ്പറയുടെ ശബ്ദത്തിനു തുല്യമായ ശബ്ദം ശ്രവിക്കാം. 


മുന്നാമത്തെ മണിപൂരച്രകത്തെ ഭേദിക്കുമ്പോള്‍ ടെ 
യുവില്‍നിന്നും മൃദംഗം പോലുള്ള ഒരു ധ്വനി പുറപ്പെടുന്നു. 
പിന്നെ പ്രാണവായു താലച്രകം മുഖേന ചിത്തത്തെ ജയിച്ച്‌ 
താലുച്രകം ഭേദിച്ച്‌ അവിടെ മാനസികമായ സര്‍വാനന്ദവും 
അവന്‍ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള സാധനയുടെ അവസാനം 
പ്രത്യക്ഷമായി മുഴങ്ങുന്ന നാദത്തില്‍ ചിത്തം ലയിക്കുന്നു 
എന്ന്‌ സനകാദിമുനികള്‍ പറയുന്നു. അനന്തനെ സമാരോ 
പിച്ച്‌ മായാഗ്രസ്തമായ രൂപത്തെ ബ്രഹ്മത്തില്‍ സമര്‍പ്പിച്ച്‌ 
സാധകന്‍ ആത്മാവിന്റെ സര്‍വവ്യാപകത്തെപ്പറ്റി ചിന്തിച്ച്‌ 
അമൃതത്വത്തെ പ്രാപിക്കുന്നു. അസംപ്രജ്ഞാതയോഗം 
മുഖേന സംപ്രജ്ഞാതയോഗം ജയിച്ച്‌ അഭാവത്താല്‍ ഭാവ 
ത്തെ നിരോധിക്കണം. അപ്പോള്‍ സാധകന്‍ നിര്‍വികല്പസ 
മാധിയെ പ്രാപിച്ച്‌ കൈവല്യം സാധിക്കുന്നു. അതോടെ 
അവന്റെ അഹംഭാവം നഷ്ടമാകുന്നു. മായാമയമായ പ്രപ 
ഞ്ചവും ലുപ്തമാകുന്നു. ജ്ഞാനിയായ സാധകനെ മമത്വം 
ബാധിക്കുന്നില്ല. 


14. സലിലേ സൈന്ധവം യദ്വത്‌ സാമ്യം 
ഭവതി യേഗതഃ 


തഥാത്മ മനസോരൈക്യം സമാധിര ഭി നീയതേ 


15. യദാസംക്ഷീയതേ പ്രാണോ മാനസം 
ച പ്രലീ യതേ 


തദാസമരസത്വം തത്‌ സമാധീരഭി നീയതേ 


16. യത്‌ സമത്വം തയോരത്ര ജീവാത്മ പരമാത്മനോഃ 


സമസ്ത നഷ്ടയസങ്കല്പഃ സമാധി രഭി ധീയതേ 


17. പ്രഭാ ശൂന്യം മനഃ ശുന്യം ബുദ്ധി ശൂന്യം 
നിരാമയം 


സര്‍വശുന്യം നിരാഭാസം സമാധിരഭിധീയതേ 


18. സ്വയമുച്ചലിതേ ദേഹേ ദേഹീ നിത്യ സമാധി നാ 


നിശ്ചലം തം വിജാനീയാത്‌ സമാധീര ഭീധീയതേ 


19. യത്ര യത്ര മനോ യാതി തത്ര തത്ര പരം പദം 


തത്ര തത്ര പരം ബ്രഹ്മ സര്‍വത്ര സമവസ്ഥിതം. 


വെള്ളത്തിലിട്ട ഉപ്പ്‌ അതില്‍ അലിഞ്ഞുചേരുന്നതു 
പോലെ മനസ്സ്‌ എപ്പോള്‍ ആത്മാവില്‍ ലയിക്കുന്നു ആ അവ 
സ്ഥയെ സമാധിയെന്ന്‌ പറയുന്നു. പ്രാണായാമത്തില്‍ ക്ഷീണ 
മാര്‍ന്ന പ്രാണവായു കുംഭകത്തില്‍ സ്ഥിതിചെയ്യുകയും ചീത്ത 
വൃത്തികള്‍ നഷ്ടമായിത്തീരുകയും ചെയ്യുന്നു. ആ സമയ 
ത്തുണ്ടാകുന്ന ചീത്താത്മാക്കളുടെ ഏകീഭാവമാണ്‌ സമാധി. 
അതില്‍ ജീവാത്മ പരമാത്മാക്കളുടെ സമത്വ ഭാവം കൈവരു 
മ്പോള്‍ സകല സങ്കല്പങ്ങളും നശിക്കുന്നു. സാംസാരികവും 
ബോധരഹിതവുമായ സ്ഥിതിയില്‍ മനോബുദ്ധികളുടെ പരി 
പൂര്‍ണ്ണമായ വിലയം സംഭവിച്ചാല്‍ സര്‍വവും ശൂന്യമായി 
തോന്നും. ആ അവസ്ഥയ്ക്ക്‌ നിരാമയം എന്നു പേര്‍. അതു 
തന്നെ സമാധി. ശരീരം അങ്ങുമിങ്ങും പോയാലും ചിത്ത 
ത്തിന്റെ നിശ്ചലവും ധ്യാനമഗ്നവുമായ സ്ഥിതിയാണ്‌ സമാ 
ധി. ആ അവസ്ഥയില്‍ സാധകന്റെ മനസ്സ്‌ എവിടെപ്പോയാലും 


അവന്‍ പരമപദം ലഭിക്കുന്നുണ്ട്‌. പര്രബഹ്മം അവന്‍ സുലഭ 
മാണ്‌. 
മൂന്നാം ഖണ്ഡം 


1. അഥ ഹൈനം ദേവാ ഈചുര്‍ നവ ചക 
വിവേകമനു 


ബ്രൂഹീതി, തഥേതി സഹോവാച 


വീണ്ടും ദേവന്മാര്‍ അദ്ദേഹത്തോട്‌ തങ്ങള്‍ക്ക്‌ നവചക്ര 


വിവേകത്തെ സംബന്ധിച്ച ഉപദേശം നല്‍കണമെന്ന്‌ പറഞ്ഞു. 


അങ്ങനെയാകട്ടെ എന്നു പറഞ്ഞ്‌ അദ്ദേഹം ഉത്തരം നല്‍കി. 


2. ആധാരേ ബ്രഹ്മ ചക്രം ത്രിരാവ്ൃതം ഭഗമണ്ഡലാ 
കാരം തരത മൂലകന്ദേ ശക്തിഃ പാവകാകാരം 
ധ്യായേത്‌ തത്രൈവ കാമരൂപപീഠം സര്‍വകാമവപ്രദം 
ഭവതി ഇത്യാധാരം ച്രകം 


3. ദ്വിതീയം സ്വാധിഷ്ഠാന ചരകം ഷഡ്‌ ഭുജം തന്മദ്ധ്യേ 
പശ്ചിമാഭിമുഖം ലിഗം പ്രവാളാങ്കും സദൃശം ധ്യായേത്‌ 
തത്രൈ വേഡ്യാണ പീഠം ജഗദാകര്‍ഷണ സിദ്ധിദം 
ഭവതി. തൃതീയം നാഭിച്രകം സര്‍പ്പകുടിലാകാരം 
തന്മദ്ധ്യേ കുണ്ഡലിനീം ബാലാര്‍ക്കകോടിപ്രഭാം തടി 
ത്സന്നിഭാം ധ്യായേത്‌ സാമര്‍ത്ഥ്യ ശക്തിഃ സര്‍വഃ 
സിദ്ധിപ്രദാ ഭവതി. 


4. മണി പൂരകച്രകം ഹൃദയേ ചക്രമഷ്ട ദലമധോ 
മുഖം തന്മധ്യേജ്യോതിര്‍മയ ലിംഗാകാരം ധ്യായേത്‌ 
സൈവ ഹംസ കലാസര്‍വ്വപ്രിയാ സര്‍വലോകവശ്യക 
രീ ഭവതി. 


5. കണ്ഠച്രകം ചതുരംഗുലം തത്ര വാമേ ഇഡാ ചന്ദ്ര 
നാഡീ ദക്ഷിണേ പിംഗളാ സൂര്യനാഡീ തന്മധ്യേ 
സുഷുമ്നാം ശ്വേതവര്‍ണ്ണാം ധ്യായേത്യ ഏവം വേദ 
അനാഹ ത സിദ്ധിദാ ഭവതി. 


6. താലു ച്രകം തത്ര അമൃത ധാരാ പ്രവാഹോ 
ഘണ്ടികാ ലിംഗമൂല ച്രര്രരന്ര്രേ രാജദന്താവലം 
ബിനീവിവരംദശ ദ്വാദശാരം ത്രത ശൂന്യം ധ്യായേത്‌ 
ചിത്തലയോ ഭവതി. 


7. സപ്തമം ഭൂച്രകമംഗുഷ്ഠ മാ്രം തത്ര ജ്ഞാന 
ന്റേതം ദീപ ശിഖാകാരം ധ്യായേത്‌ ത ദേവ കപാല 
കന്ദം വാക്സിദ്ധിദം ഭവതി. 


8. ആജ്ഞാന ചശക്രമഷ്ടമം ബ്രഹ്മരന്രധരം നിര്‍വാണ 
ചക്രം തത്ര സൂചികാ ഗൃഹേതരം ധൂഗ്രശിഖാകാരം 
ധ്യായേത്‌. തത്ര ജാലന്ധരപീഠം മോക്ഷപ്രദം ഭവ 
തീതാ പരപ്രഫ്മച്രരം. 


9. നവാമാകാശ ച്രകം ത്രതഷോഡശദലവത്മ മൂര്‍ധ്വ 
മുഖം തന്മധ്യകര്‍ണ്ണികാ്രികുടാകാരം തന്മധ്യേ 
ഈര്‍ധ്വശക്തിഃ താം പശ്യന്‍ ധ്യായേത്‌ തത്രൈവ 
പൂര്‍ണ്ണഗിരി പീഠം സര്‍വേച്ഛാസിദ്ധി സാധകം ഭവതി. 


ഭഗവാന്‍ ആദിനാരായണന്‍ പറഞ്ഞു: നി; 

ലുള്ള ബ്രഹ്മച്ക്രം യോനിയുടെ ആകാരത്തിലുള്ളതും ത്രിവ്ൃ 
ത്തയുക്തവുമാണ്‌. അവിടെ കര്‍ണ്ണികാമൂലത്തില്‍ ഉറങ്ങുന്ന 
സര്‍പ്പത്തിന്റെ ആകൃതിയില്‍ കുണ്ഡലിനീ ശക്തി സ്ഥിതി 
ചെയ്യുന്നു. അത്‌ ഉണരുന്നതുവരെ കത്തിജലിക്കുന്ന ജ്വാല 
യുടെ രൂപത്തില്‍ ധ്യാനിക്കണം. അവിടെയാണ്‌ ഭഗവതിത്രി 
പുരയുടെ കമരൂപപീഠം എന്ന സ്ഥാനം. ആ ഭഗവതിയെ 
അര്‍പ്പിച്ചാല്‍ സകല ഭോഗങ്ങളും സിദ്ധിക്കും. ഇത്‌ ആധാര 
മെന്ന പ്രഥമച്ക്രമാണ്‌. 


രണ്ടാമത്തേത്‌ ആറുദലങ്ങളുള്ള പദ്മത്തിന്റെ സ്വാധി 
ഷ്ഠാന ചക്രമാണ്‌. അതിന്റെ കര്‍ണ്ണികാപൃഷ്ഠത്തില്‍ ചുമന്ന 
നിറത്തിലുള്ള ശിവലിംഗത്തെ പശ്ചിമാഭമുഖമാക്കി ധ്യാനി 
ക്കണം. അവിടെയുള്ള ഉഡ്യാനപീഠത്തെ ഉപാസിച്ചാല്‍ 
വിശ്വത്തെ ആകര്‍ഷിക്കാന്‍ പോന്ന സിദ്ധി കരഗതമാകും. 


മൂന്നാമത്തെതായ നാഭിച്രകം സര്‍പ്പാകൃതിയിലുള്ളതും 
ആറ്‌ വൃത്തങ്ങളോടുകൂടിയതുമാണ്‌. ആ ച്രകത്തില്‍ കോടി 
ക്കണക്കിന്‌ ബാലസൂര്യന്മാരുടെ ജ്യോതിസ്സിന്‌ തുല്യമായ 
കുണ്ഡലിനീ ശക്തിയെ ധ്യാനിക്കുക. ഉണര്‍ന്നതിനുശേഷം 
ആ ശക്തി ഏറെ കഴിവുള്ളതും സിദ്ധിദായകവുമാണ്‌. 


മണി പൂരകച്രകം അഷ്ടദള കമലാകാരത്തിലുള്ളതും 
അധോമുഖവുമാണ്‌. ഇതു തന്നെ ഹൃദയച്രകം. ഇതില്‍ 
ജ്യോതിര്‍മയലിംഗത്തെ ധ്യാനിക്കുക, ഇത്‌ ഹംസകല എന്ന 
പേരില്‍ പ്രിയങ്കരമാകുന്നു. അതുണര്‍ന്നാല്‍ സര്‍വലോകവും 
വശീകരിക്കാനുള്ള ശക്തി കിട്ടും. കഴുത്തില്‍ ചതുരംഗുല 
പ്രമാണമായ ച്രകമുണ്ട്‌. അതില്‍ ഇടത്തുഭാഗത്ത്‌ ഇഡയും 
വലതുഭാഗത്ത്‌ പിംഗലയും ഉണ്ട്‌. രണ്ടിനും മധ്യേ വെളുത്ത 
സുഷുമ്നാ നാഡിയെ ചിന്തിക്കുക. ഇതറിയുന്നവന്‍ അനാ 
ഹതച്ചരകരം സിദ്ധി നല്‍കുന്നു. ഇതിന്റെ മുമ്പിലുള്ള നാലു 
ചക്രത്തില്‍ അമൃതധാര പ്രവഹിക്കുന്നു. ഈ നാലു ചക്ര 
ത്തിലും പത്തു പന്ത്രണ്ട്‌ ദളങ്ങളുണ്ട്‌. അതിനും മുന്നില്‍ ദന്ത 
മൂലം വരെ വിശാലച്രര്രാകാരമായ ഛിദ്രത്തില്‍ നാലു ചക്ര 
മുണ്ട്‌. അതില്‍ ശൂന്യത്തെ ധ്യാനിച്ചാല്‍ ചിത്തം ശൂന്യരതമാ 
കും. അംഗുലപരിമാണമുള്ള ഏഴാമത്തെതാണ്‌ ഭൂച(കം. 
അതില്‍ കാറ്റില്ലാത്തിടത്തു കത്തുന്ന ദീപത്തിനൊത്ത ജ്ഞാന 
നേത്രത്തെ ചിന്തിക്കണം. ഈ ചക്രം ഉണര്‍ന്നാല്‍ കപാല 
കന്ദത്തെപ്പറ്റിയും അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളെപ്പ 
റ്റിയും അറിവ്‌ ലഭിക്കുന്നു. എട്ടാമത്തെ ആജ്ഞ ചക്രത്തെ 
ത്തന്നെയാണ്‌ ബ്രഹ്മര്രന്ധം എന്ന്‌ പറയുന്നത്‌. അതിന്റെ അഗ്ര 
ഭാഗം സൂചിമുന പോലിരിക്കും. അവിടെ ധ്രുമശിഖാരൂപത്തെ 
ധ്യാനിക്കണം. അവിടെയുള്ള ജാലന്ധരപീഠത്തെ ഉപാസി 
ച്ചാല്‍ മോക്ഷം സിദ്ധിക്കും. അതിനാല്‍ പരസ്രഹ്മച്രകം 
എന്നും അതിന്‌ പേരുണ്ട്‌. ഒന്‍പതാമത്തെത്‌ ആകാശ ച്രക 
മാണ്‌. അവിടെ പതിനാറു ദളങ്ങളോടു കൂടിയ താമര ഈര്‍ധ്വ 
മുഖമായി സ്ഥിതിചെയ്യുന്നു. അതിന്റെ നടുവിലുള്ള കര്‍ണ്ണിക 
ത്രിഗുണങ്ങളുടെ മാതാവാകയാല്‍ മുന്നു ശിഖരങ്ങളുള്ള പർവ 
തത്തിന്റെ ആകൃതി ചേര്‍ന്നതാണ്‌. അതിന്റെ മധ്യത്തില്‍ മുക 
ളിലോട്ട്‌ കുനിഞ്ഞുകിടക്കുന്ന ശക്തിയുണ്ട്‌. അതിനെ നോക്കി 


I 


ചിന്തിക്കണം. അവിടെ യുള്ള പൂര്‍ണ്ണഗിരി പീഠം ഉപാസിക്കു 
ന്നത്‌ കാമനാസിദ്ധിദമാകുന്നു. 


10. സൌഭാഗ്യ ലക്ഷ്മ്യുപനിഷദം നിത്യ മധീതേ 
സോഗ്നി മൃതോ ഭവതി സര്‍വായു പൂതോ ഭവതി. 
സ സകല ധനധാന്യ സത്‌ പുത്ര കള്രത ഹയഭൂഗ 
ജപശുമഹി ഷീ ദാസീദാസ യോഗജ്ഞാനവാന്‍ 
ഭവതി സന പുനരാവര്‍ത്തത ഇത്യുപനിഷത്‌. 


ഈ സനഭാഗ്യലക്ഷ്മീ ഉപനിഷത്ത്‌ നിത്യവും ത 
യനം ചെയ്യുന്നവന്‍ അഗ്നിപൂതനാകുന്നു. വായു പൂതനാ 
കുന്നു; അവന്‍ സകല വിധ ധനധാന്യങ്ങള്‍ പുത്രന്‍ ഭാര്യ 
ആന, കുതിര, മൃഗങ്ങള്‍, പശു, എരുമ, ദാസന്‍, ദാസിമാര്‍ 
എന്നിവരോടുകൂടി ഐശ്വര്യസമ്പന്നനായി ജ്ഞാനിയായി ഭവി 
ക്കുന്നു. അവസാനം അവന്‍ പരമപദം പ്രാപിക്കുകയും 
പുനര്‍ജന്മമില്ലാത്തവനായി ഭമിക്കുകയും ചെയ്യുന്നു. 


സനഭാഗ്യലക്ഷ്മീ ഉപനിഷത്ത്‌ സമാപിച്ചു. 


EE 


പ ഞ്കന്ദോപണട്്ഘത്ത്‌ 


റ 


ശാന്തിപാഠം 


ഓംഃ സഹനാവവതു. സഹ ന ഭുനക്തു സഹ 
വീര്യം കരവാവ ഹൈ. തേജനമ്പിനാവധീത മസ്തു. 
മാ വിദ്വിഷാ വ ഹൈ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പരബ്രഹ്മം ഗുരുശിഷ്യന്മാരായ നമ്മള്‍ രണ്ടുപേരെയും 
രക്ഷിക്കട്ടെ. അത്‌ നമ്മള്‍ രണ്ടു പേരെയും പാലിക്കട്ടെ. നാ 
രണ്ടുപേരെയും പാലിക്കട്ടെ. നാ രണ്ടു പേരും ഒരുമിച്ച്‌ കഴിവു 
കള്‍ നേടട്ടെ. നമ്മുടെ അദ്ധ്യയനം തോജോമയമാകട്ടെ. ഞങ്ങള്‍ 
അന്യോന്യം ദ്വേഷം വഹിക്കാന്‍ ഇടയാകാതിരിക്കട്ടെ ഓം 


ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. അച്യുതോ [സ്മി മഹാദേവ തവ കാരുണ്യലേശകഃ 


വിജ്ഞാനഘന ഏവാസ്മി ശിവോ സ്മി 
കിമതഃപരം 


മഹാദേവ, അങ്ങയുടെ കാരുണ്യലേശം നിമിത്തം 
ഞാന്‍ അച്യുതനും വിജ്ഞാനഘനനും ശിവനും 
ആയിരിക്കുന്നു. എനിക്ക്‌ ഇതില്‍ കൂടുതലെന്തു 
വേണം? 


2. ന നിജം നിജവാദ്‌ ഭാതി അന്തഃകരണജ്യം ഭണാത്‌ 
അന്തഃകരണനാശേന സംവിന്മാത്ര സ്ഥിതോ ഹരിഃ 
മനുഷ്യന്റെ അന്തഃകരണം വികസിതമായി തന്റെ പാര്‍ 
ത്ഥിവസ്വരൂപം വിസ്മരിക്കുമ്പോള്‍ അന്തഃകരണനാശം സംഭ 


വിക്കുകയും അവിടെ ഏകനായി ഹരിമാത്രം സ്ഥിതിചെയ്യുന്ന 


അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. 


3. സംവിന്മാത്ര സ്ഥിതശ്ചാഹ മജോ/ സ്മി കിമതഃ പരം 


വ്യതിരിക്തം ജഡം സര്‍വം സ്വപ്ന വച്ച വിന ശൃതി 


ജ്ഞാനസ്വരൂപത്തില്‍ സ്ഥിതി ചെയ്യുന്ന വനെന്നും ജന്മ 
രഹിതമാണെന്നുമുള്ള അനുഭവവും ജ്ഞാനവും എനിക്കു 
ണ്ടായിരിക്കുന്നു. ഇതില്‍ നിന്നും ഭിന്നമായിട്ടുള്ളതെല്ലാം ജഡം 
സ്വപ്നം എന്നിവപോലെ നശ്വരമാണ്‌? ഇതില്‍ കൂടുതലെ 
ന്താണു വേണ്ടത്‌? 


4. ചിജ്ജഡാനം തു യോ ദ്രഷ്ടാ സോ /ച്യു 
തോ ജ്ഞാന 


വിഗ്രഹഃ സ ഏവ ഹി മഹാദേവഃ സ ഏവ 
ഹി മഹാഹരിഃ 


ചൈതന്യത്തെയും ജഡത്തെയും കാണുന്നവന്‍ തന്നെ 
യാണ്‌ അച്യുതനും ജ്ഞാനസ്വരൂപനും. അവന്‍ തന്നെയാണ്‌ 
മഹാദേവനും മഹാഹരിയും 


5. സ ഏവ ജ്യോതിഷാം ജ്യോതിഃ സ ഏവ 
പരമേ ശ്വരഃ 


സ ഏവ ഹി പരം ബ്രഹ്മ തദ്‌ ബ്രഹ്മാഹം 
ന സംശയഃ 


അദ്ദേഹം തന്നെ സര്‍വജ്യോതിസ്സുകള്‍ക്കും മൂുലകാരണ 
മായ ജ്യോതിസ്സ്‌. അദ്ദേഹം തന്നെ പരമേശ്വരന്‍. പര്രബഹ്മവും 


അദ്ദേഹം തന്നെ. സംശയമില്ല, ഞാനും അതേ ബ്രഹ്മം തന്നെ. 


6. ജീവഃ ശിവഃ ശിവോ ജീവഃ സജീവഃ കേവലഃ ശിവഃ 
തുഷേണ ബദ്ധോ വ്രീഹിഃ സ്യാത്തുഷാ 


ഭാവേന തണ്ഡുലഃ 


P 


1 


7. ഏവം ബദ്ധസ്തഥാ ജീവഃ കര്‍മനാശേ സദാ ശിവഃ 


പാശബദ്ധസ്തഥാ ജീവഃ പാശമുക്തഃ സദാ ശിവഃ 


ജീവന്‍ തന്നെ ശിവന്‍. ശിവന്‍ തന്നെ ജീവന്‍. ആ ജീവന്‍ 
കേവലം ശിവന്‍ തന്നെ. ഉമിചേര്‍ന്ന നെല്ലില്‍ നിന്നും ഉമി 
മാറ്റിയാല്‍ അരി ശേഷിക്കും. അതുപോലെ ബദ്ധനായ ജീവന്‍ 
കര്‍മ്മനാശം സംഭവിക്കുമ്പോള്‍ സദാശിവനാകുന്നു. ഇതു 
പോലെ പാശബദ്ധനായ ജീവന്‍ പാശമുക്തനായാല്‍ സദാ 
ശിവനായി. 


8. ശിവായ വിഷ്ണുരുപായ ശിവരുപായ വിഷ്ണുവേ 
ശിവസ്യ ഹൃദയം വിഷ്ണുര്‍ വിഷ്ണോശ്ച 


ഹൃദയം ശിവഃ 


ശിവന്‍ തന്നെ വിഷ്ണുരൂപന്‍. വിഷ്ണു തന്നെ ശിവരൂ 
പന്‍. ശിവന്റെ ഹൃദയത്തില്‍ വിഷ്ണുവും വിഷ്ണുവിന്റെ 
ഹൃദയത്തില്‍ ശിവനും വസിക്കുന്നു. 


9. യഥാശിവമയോ വിഷ്ണുരേവം വിഷ്ണുമയ ശിവഃ 
യഥാന്തരം ന പശ്ച്യാമി തഥാ മേ സ്വസ്തി രായുഷി 
ഏതുവിധം വിഷ്ണു ശിവമയമായിരിക്കുന്നോ അതു 
പോല ശിവന്‍ വിഷ്ണുമയവുമാണ്‌. ഇവരില്‍ അഭോവം എനി 


ക്കുണ്ടാകുമ്പോള്‍ ഈ ശരീരത്തില്‍ സ്ഥിതിചെയ്യവേ തന്നെ 
ഞാന്‍ കല്യാണ സ്വരൂപനാകുന്നു. 
10. യഥാന്തരം ന ഭേദാഃ സ്യുഃ ശിവ കേശയോ 
സ്തഥാ ദേഹോ 

ദേവാലയഃ പ്രോക്തഃ സജീവഃ കേവലഃ ശിവഃ 

തൃജേദജ്ഞാന നിര്‍മ്മാല്യം സോ 

ഹം ഭാവേന പൂജയേത്‌. 

വിഷ്ണുവും ശിവനും തമ്മില്‍ യാതൊരു വിധമായ 

അന്തരമോ ഭേദമോ ഇല്ലാത്തതുപോലെ ഈ ദേഹവും ദേവാ 
ലയമാണ്‌. അതില്‍ ജീവന്‍ കേവലം ശിവരൂപത്തില്‍ സ്ഥിതി 
ചെയ്യുന്നു. മനുഷ്യന്റെ അജ്ഞാന നിര്‍മ്മാല്യം ദുരത്തിലാ 
കുമ്പോല്‍ “അത്‌ ഞാന്‍ തന്നെ” എന്ന ഭാവത്തില്‍ അതിനെ 
പൂജിക്കണം. 


11. അട്യദദര്‍ശനം ജ്ഞാനം ധ്യാനം നിര്‍വിഷയം മനഃ 


സ്നാനം മനോമലത്യഹഃ ശാചമിന്ദ്രിയ നിഗ്രഹഃ 


സകലതും അദേദ ബുദ്ധിയോടെ കാണുകയെന്നതാണ്‌ 
ജ്ഞാനം. മനസ്സിന്റെ നിര്‍വിഷയാവസ്ഥയാണ്‌ ധ്യാനം. 
സ്നാനമെന്നത്‌ മനോമാലിന്യത്തിന്റെ ദൂരീകരണമാണ്‌. 
ഇന്ദ്രിയ നിഗ്രഹമാണ്‌ യഥാര്‍ത്ഥത്തിലുള്ള ശൌചം. 


12. ബ്രഹ്മാമൃതം പിബേദ്‌ ഭൈക്ഷ മാചരേദ്‌ 
ദേഹ രക്ഷണേ 


വസേദേകാന്തികേ ഭൂത്വാ ചൈകാ ന്തേ 
ദ്വൈത വര്‍ജിതേ 


ഇത്യേപമാചരേത്‌ ധീമാന്‍ സ ഏവം മുക്തി 
മാപ്നുയാത്‌. 


ബ്രഹ്മജ്ഞാനാമൃതം പാനം ചെയ്യുകയും ദേഹസംരക്ഷ 
ണത്തിന്‌ ഭിക്ഷാവൃത്തി സ്വീകരിക്കുകയും ദ്േഷഭാവം കൈവെ 
ടിയുകയും ഏകാന്തവാസിയായിരിക്കുകയും വേണം. ഇങ്ങനെ 
ആചരിക്കുന്നവന്‍ മോക്ഷം പ്രാപിക്കുന്നു. 


13. ശ്രീപരമധാമ്നേ സ്വസ്തി ചിരായുഷ്യോന്നമഇതി. 
വിരിഞ്ചിനാരായണ ശങ്കരാത്മകം 
നൃസിംഹദേവേശ തവ പ്രസാദതഃ 
അചിന്ത്യമവ്യക്ത മനന്തമ വ്യയം 


വേദാത്മകം ബ്രഹ്മനിജം വിജാനതേ 


പരമാധാമാവും കല്യാണ രൂപിയുമായ വിഷ്ണുവിന്‌ നമ 
സ്കാരം. നൃസിംഹ ദേവ അങ്ങയുടെ കൃപയാല്‍ ബ്രഹ്മസ്വ 
രൂപവും വിഷ്ണുസ്വരൂപവും, ശിവ സ്വരൂപവും അചിന്ത്യവും 
അവ്യക്തവും അനന്തരം വേദസ്വരൂപവുമായ ബ്രഹ്മം ആത്മ 
സ്വരൂപത്തില്‍ അറിയുന്നു. 


14. തദ്‌ വിഷ്ണോഃ പരമം പദം സദാപശ്യന്തി 
സൂരയഃ ദിവീവ ചക്ഷുരാതതം. 


15. തദ്വിപ്രാസോ വിപന്യവോ ജാഗ്യവംസഃ സമിന്ധതേ 
വിഷ്ണോ യത്‌ പരമം പദമിത്യേതന്നി വാണാ നുശാ 
നമിതി ദേവാനുശാസന മിത്യു പനിഷത്‌. 


വിഷ്ണവിന്റെ ആ പരമപദത്തെ പകലെന്നപോലെ 
സ്പഷ്ടമായിക്കാണുന്ന ജ്ഞാനികള്‍ ബ്രഹ്മജ്ഞാനം പ്രാപിച്ച്‌ 
ബ്രഹ്മത്തില്‍ തന്നെ ലയിക്കുന്നു. ഇതു തന്നെയാണ്‌ വിഷ്ണു 
വിന്റെ പരമപദം. ഇതുതന്നെയാണ്‌ നിര്‍വാണാത്മകമായ 
ജ്ഞാനം ഇതുതന്നെ വേദാനുശാസനം എന്ന്‌ ഉപനിഷത്ത്‌. 


സ്കന്ദോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


K 


പഞബുൂസംവേദ്യോപഷണ്ഷപത്ത 
യാ 


ഓം. സർവേഷാം പ്രാണിബുദ്‌ ബുദാനാം നിര 
ഞ്ജനാവ്യക്താമൃത നിധോ വിലയ വിലാസഃ സ്ഥിതിര്‍ 
വിജ്യംഭതേ. തേഷാമേവ പുനര്‍ഭവനം നോ ഇഹാസ്തി. 
സ യഥാ മൃത്‌ പിണ്ഡേ ഘടാനാം തന്നോ വടാനാം 
തയൈവേതി ഭവന്തി. വസ്തുതോ നോ പാദാനമത 
ഏവ നോപാദ മത ഏവ ന നിമിത്ത മത ഏവ ന 
വിദ്യാ ന പുരാണം നോ വേദാനേതി ഹാസാ ഇതി ന 
ജഗദിതി ന ബ്രഹ്മാ നോ വിഷ്ണുഃ നാഥ രുദ്രോനേ 
ശ്വരോ ന ബിന്ദുര്‍ ന കമേതി അഗ്രേമധ്യാവസാനേ 
സ വൈ യഥാവസ്ഥിതം യഥാവസ്ഥിത ജ്ഞാനം 
തേഷാം നോ ഭവത്യാഗമ പുരാണേതിഹാസ ധര്‍മ്മ 
ശാസ്ത്രേഷു കൃതാഭിമാനാസ്തേ. യത്താനി തു മുഗ്ധ 
തരമുനി ശബ്ദവാച്ചൈഃ ജീവബുദ്ബുദൈഃ രചിതാ 
നീതി ഭവന്ത തത്ര പ്രാമാണ്യം താദൃശാനാമേവ. തേ 
തത്വജ്ഞാനേനാവൃതാഃ സത്യനേന ഗര്‍ഭാസ്ത 
ദ്പ്യേഷ ശ്ലോകോ ഭവതി. തദ്രത ശ്ലോകോ ഭവതി. 


ബ്രഹ്മമാകുന്ന ജലാശയത്തില്‍ ജീവികളാകുന്ന കുമിള 
കള്‍ ഉണ്ടായി അതില്‍ തന്നെ വിലയം പ്രാപിക്കുന്നു. പ്രകട 
മായി സത്യമായി ഭവിക്കുന്നതാണ്‌. ബ്രഹ്മലീനമായിത്തീരു 
ന്നതിന്‌ പിന്നീട്‌ ജനിക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. മണ്ണിനു 
മണ്ണുകൊണ്ടുണ്ടാക്കുന്ന്‌ കുടത്തിനും നൂലിനും നൂലുകൊണ്ടു 
ണ്ടാക്കുന്ന വസ്ത്രത്തിനുമുള്ള അവസ്ഥാവിശേഷമാണ്‌. ജീവി 
കള്‍ക്കും (ബഹ്മത്തിനും തമ്മിലുള്ളത്‌ ആ നിലയില്‍ 
നോക്കുമ്പോള്‍ വിദ്യാപുരാണങ്ങള്‍, ഇതിഹാസങ്ങള്‍ ഇവ 
യ്ക്കൊന്നും ശാശ്വതമായ സത്തയില്ല. അങ്ങനെ സൂക്ഷ്മമായി 
ചിന്തിക്കുമ്പോള്‍ ബ്രഹ്മാവോ വിഷ്ണുവോ ഈശ്വരനോ 
ബിന്ദുവോ കലയോ ഒന്നുമില്ലെന്ന്‌ കാണാം. മധ്യാവസ്ഥ 
യിലോ അന്ത്യാവസ്ഥയിലോ അവര്‍ക്ക്‌ യഥാവസ്ഥിതിതമായ 
ജ്ഞാനം ലഭിക്കുന്നില്ല. കാരണം അവര്‍ ആഗമങ്ങളിലും 
പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ധര്‍മ്മശാസ്ത്രഗ്രന്ഥ 
ങ്ങളിലും അഭിമാനം വഹിക്കുകമാത്രം ചെയ്യുന്നു. മുനികള്‍ 
എന്ന പേരില്‍ അറിയപ്പെടുന്ന വെറും തുച്ഛബുദ്ബുദങ്ങള്‍ 
മാത്രമാണവര്‍. പണ്ഡിതന്മാരെന്നഭിമാനിക്കുന്ന അവര്‍ മിക്ക 
വാറും അജ്ഞാനികള്‍ തന്നെ. വളരെ പ്രയാസപ്പെട്ട്‌ കുറെ 
ഗ്രന്ഥങ്ങളിലെ അറിവുനേടുന്നു. പക്ഷേ യഥാര്‍ത്ഥത്തില്‍ 
അവര്‍ അജ്ഞാനത്തില്‍ മുഴുകിക്കഴിയുന്നു. അത്‌ വ്യക്തമാ 
ക്കുന്ന പ്രമാണികശ്ലോകമുണ്ട്‌. സംഗതി വ്യക്തമാണ്‌. 


ഇഹ തേനാപ്യജ്ഞാനേന നോ 

കിഞ്ചിത്‌ അഥ യഥാവസ്ഥിത ജ്ഞാനേന കിഞ്ചിത്‌ 
നേതി തദസ്തി തദസ്തി യന്നാസ്തി നാസ്തി 
തത്‌ കാലകര്‍മ്മാത്മകമിദം സ്വഭാവാത്മ കം 


ചേതി ന സുകൃതം നോ ദുഷ്കൃതം 


അതഏവ സുമേരു ദാതാരോ വാ 
ഗോഘ്നൈഃ പുരാപാ ഗഃ സുരാപാനം 


പശ്യതേഹരൈഃ പരോക്ഷഹരൈഃ വാ 


ഗുരുപാപനിഷ്ഠൈഃ സര്‍പാപനിഷ്ഠൈ 
സമാനസ്ത ഏതേ തൈശ്ച ന 


ഗൌഃ ന ബ്രാഹ്മണഃ ന സുരാ ന 
പശ്യന്തോഹര ന പരോക്ഷഹരഃ ന 
ഗുരുപാപാനി ന ലഘുപാപാനി മതം 
തന്നിഷ്ഠാഃ അത ഏവ ന നിര്‍വാണം 


നോ നിരയ ഇതി തദപ്യേഷ ശ്ലോകോ ഭവതി. 


ഇവിടെ അജ്ഞാനം കൊണ്ടോ യഥാവസ്ഥിതമായ 
ജ്ഞാനംകൊണ്ടോ വലിയ പ്രയോജനമൊന്നുമില്ല. സത്തയു 
ള്ളതും സത്തയില്ലാത്തതുമെല്ലാം സത്യമാണ്‌. എല്ലാം കാല 
കര്‍മ്മാത്മകവും സ്വഭാവാത്മകവുമാകുന്നു. പുണ്യമോ 
പാപമോ ഇല്ല. അതിനാല്‍ മഹാമേരു പര്‍വതം തന്നെ ദാനം 
ചെയ്യുന്നവരും പശുദ്ദാനം ചെയ്യുന്നവരും ്രഹ്മഹത്യക്കാരനും 
മദ്യപാനിയും ഗുരുതല്പശായികളുമെല്ലാം തുല്യമാണ്‌. എല്ലാ 
വരുടെയും സ്ഥിതി ഒന്നു തന്നെ. സകലതും കാലവശമാണ്‌. 
ആത്മാവ്‌ ഇതിനൊക്കെ ഉപരിയാകുന്നു. ര്രഹ്മത്തില്‍ 
പശുവോ ബ്രാഹ്മണനോ മദ്യപാനിയോ ഒന്നുമില്ല. ചെറിയ 
പാപമോ വലിയ പാപമോ ഒന്നുമില്ല. മോക്ഷമോ നരകമോ 
ഒന്നും യഥാര്‍ത്ഥത്തിലില്ല. ഇത്‌ വ്യക്തവുമാണ്‌. 


തത്വജ്ഞാനം ഗുഹായം നിവിഷ്ടം 
അജ്ഞാനികൃതമാര്‍ഗ്ഗം സൃഷ്ട വദന്തി 


തേ തത്ര സാഭിമാനാഃ വര്‍ത്തന്തേ പുഷ്പി 


തവചനേന മോഹിതാസ്തേ ഭവന്തി. സ യഥാ 
തുരാഭിഷഗ്‌ ഗ്രഹണ കാലേ ബാലാ അഥഥ്യാഹിത 
ഗുഡാദിനാ. ജനന്യാ വാദ്യചൃതാ ഇതി നാനാ ദേവതാ 
ഗുരുകര്‍മ്മ തീര്‍ത്ഥ നിഷ്ഠാശ്ച തേ ഭവന്തി. കേ 
ചിദ്വയം വൈദികാ ഇതി വദന്തി. നാന്യേ അസ്മഭ്യം. 
കേ ചിദ്വയം സര്‍വശാസ്ത്രജ്ഞാ ഇതി. കേ ചിത്‌ 
വയം സര്‍വാനുഗ്രഹ വന്തഃ കേചിദ്വയം സ്വപ്നേ 
ഉപാസ്യ ദേവതാ ഭാഷിണ. കേ ചിത്‌ വയം ദേവാ ഇതി 
കേ ചിത്‌ വയം ശ്രിവദ്‌ രമാ രമണ നളിന ഭ്യംഗാ ഇതി. 
കേ ചിത്തു നൃത്യന്തു. കേചിത്‌ മൂര്‍ഖാ വയം പരമ 
ഭക്തം ഇതി. വദന്തോ രുദന്തോ പതന്തി ച. യോ കേ 
ച ന തേ കേ സര്‍വേപൃജ്ഞാനിനഃ തേ തു ജ്ഞാനി 
നോ ഭവന്തി യേ തത്വജ്ഞാനി നശ്ചതൈഷ്തഷാം 
കോ വിശേഷഃ മത ഏഷ കേഷാം ചിത്‌ കൈശ്ചിദ 
ഭേദഃ മത ഏവ യ്രത വിരഞ്ചി വിഷ്ണു രുദ്ദാ 
ഈശ്വരേശ്ച ഗച്ഛന്തി തത്രൈവ ശ്വാ നോ ഗര്‍ദഭാ. 


P 


മാര്‍ജാരാ, ക്രമമശ്ച മത ഏവ നാ ശ്വാന ഗര്‍ദ്ൃഭന 
ധാതര്‍ ച ന കൃമിഃ നോത്തമാ ന മധ്യമാ ന ജഘന്യാ 
തദപ്യേഷ ശ്ലോകോ ഭവതി. 


തത്വജ്ഞാനം ഒരു പ്രകാരത്തില്‍ അന്ധകാരാവൃതമാ 
ണ്‌. അജ്ഞാനികളുടെ മാര്‍ഗ്ഗത്തെ അത്‌ ചിലപ്പോള്‍ മെച്ച 
മെന്ന്‌ പറയുന്നു. കാരണ അവര്‍ അവരുടെ മാര്‍ഗ്ഗത്തില്‍ അഭി 
മാനം കൊള്ളുന്നു. മുഗ്ധവചനങ്ങളാല്‍ അവര്‍ മോഹിതരാ 
കുന്നു. എല്ലാം അനേകം ദേവതകള്‍ ഗുരുക്കന്മാര്‍ സല്‍ക്കര്‍മ്മ 
ങ്ങള്‍ തീര്‍ത്ഥങ്ങള്‍ തുടങ്ങിയവയെ പ്രകീര്‍ത്തിക്കുന്നു. ഉന്ന 
തസ്ഥാനങ്ങളിലുള്ള മോഹമാണ്‌ ഇവരെ ഓരോന്നിലേക്ക്‌ നയി 
ക്കുന്നത്‌. അമ്മമാര്‍ കുട്ടികളെ കൊണ്ട്‌ മരുന്നു കുടിപ്പിക്കാന്‍ 
ശര്‍ക്കരയും മറ്റും തിന്നാന്‍ കൊടുക്കാമെന്ന്‌ പ്രലോഭിപ്പിക്കു 
കയോ മരുന്ന്‌ മധുരപദാര്‍ത്ഥങ്ങള്‍ പൊതിഞ്ഞു കൊടുക്കു 
ന്നതു പോലെയോ ആണത്‌. ചിലര്‍ വൈദികരാണെന്ന്‌ പറ 
യുന്നു. ചിലര്‍ തങ്ങള്‍ ദേവന്മാരുടെ കൃപാപാത്രങ്ങളാണെന്ന്‌ 
പറയുന്നു. സ്വപ്നത്തില്‍ തങ്ങളുടെ ഉപാസ്യദേവന്മാരെ 
കാണാന്‍ കഴിഞ്ഞിട്ടുണ്ടെന്ന്‌ ചിലര്‍ അവകാശപ്പെടുന്നു. 
ചിലര്‍ ദേവന്മാരെപ്പോലെ ജനങ്ങളാല്‍ പുജിക്കപ്പെടുന്നു. മഹാ 
വിഷ്ണുവാകുന്ന താമരയുടെ തേന്‍ നുകരുന്ന വണ്ടുകളാണ്‌ 
തങ്ങളെന്ന്‌ ചിലര്‍ പറയുന്നു. ചിലര്‍ ഭക്താഗ്രണികളെന്ന നില 
യില്‍ കരയുന്നു. നൃത്തം ചെയ്യുന്നു. യഥാര്‍ത്ഥത്തില്‍ ഇവ 
രില്‍ പലരും അജ്ഞാനികളാണ്‌. ജ്ഞാനികളെന്നും തത്വ 
ജ്ഞാനികളെന്നും പറയുന്ന ഇവരില്‍ ആരാണ്‌ ശ്രേഷ്ഠര്‍? 
ആരും ശ്രേഷ്ഠന്മാരല്ലെന്നതാണ്‌ പരമാര്‍ത്ഥം. ്രഹ്മവിഷ്ണു 
മഹോശ്വരന്മാരും കീടങ്ങളും ചെന്നെത്തുന്നത്‌ ഒരേ സ്ഥാന 
ത്താണെന്നുള്ളതാണ്‌. പരമാര്‍ത്ഥം. പട്ടിയായാലും കഴുതയാ 
യാലും കീടമായാലും സമാനം തന്നെ. എല്ലാം ഉത്തമങ്ങള്‍ 


K 


ന തച്ഛബ്ദഃ ന കിം ശബ്ദഃ ന സര്‍വേ ശബ്ദാഃ 
ന മാതാ നോ പിതാ ന ബന്ധുഃന ജായാ ന പുത്രോ 
ന മിത്രം ന സര്‍വേ തഥാ പി സാധകൈരാത്മ സ്വരൂ 
പം. വേദിതുമിച്ഛദ്ഭിര്‍ ജീവന്മുമുക്ഷു ഭിഃ സന്തഃ സേവ്യാഃ 
ഭാര്യാ പുത്രോ ഗൃഹം ധനം സര്‍വതേ ദ്യോ ദേയം 
കര്‍മ്മാ ദ്വൈതം ന കാര്യം ഭാവ ദ്വൈതം കാര്യം നിശ്ച 
യേന സർവാ ദ്വൈതം കര്‍ത്തവ്യം. ഗുര ദ്വൈതമ 
പശ്യം കാര്യം. യതോ ന തസ്മാ ദനൃത്‌. തേന 
സര്‍മിദം പ്രകാശിതം. കോന്യഃ തസ്മാത്‌ പരഃ സജീ 
വന്മുക്തോ ഭവതി. സ ജീവന്മുക്തോ ഭവതി. യ ഏവം 
വേദ യ ഏവം വേദ. 


തന്നെ. ഇക്കാര്യം പ്രസിദ്ധമാണ്‌. 


അത്‌ തച്ഛബ്ദമോ കിംശബ്ദമോ ശബ്ദമോ വേറെ ഏതെ 
ങ്കിലും ശബ്ദമോ അല്ല. അമ്മ, അച്ഛന്‍, സഹോദരന്‍, ഭാര്യ, 
പുത്രന്‍, മിശ്രം, ഇതൊന്നുമില്ല. എന്നാല്‍ സാധകന്മാര്‍ക്ക്‌ തങ്ങ 
ളുടെ യഥാര്‍ത്ഥ സ്വരൂപം മനസ്സിലാക്കാനുള്ള ആഗ്രഹമുള്ള 
തുകൊണ്ട്‌, ജീവന്മുക്തേച്ഛയാല്‍ സജ്ജനങ്ങളെ സേവിക്കേ 
ണ്ടതാവശ്യമാണ്‌. ഭാര്യ, പുത്രന്‍, ബന്ധു, സകലതും പര 
മാത്മ സാമീപ്യത്തിനായി കൈ വെടിയേണ്ടതായി വരും. കര്‍മ്മ 
ദ്വൈതമല്ല ഭാവദ്വൈതമാണ്‌ കൈക്കൊള്ളേണ്ടത്‌. സർവാ 
ദ്വൈത ഭാവമാണ്‌ ആവശ്യം. അതേ ഘട്ടത്തില്‍ ദ്വൈത ഭാവ 
വും ആവശ്യമാണ്‌. കാരണം ഗുരുമുഖാന്തിരമാണ്‌. ഈ 
സംസാരത്തെയും പരബ്രഹ്മത്തെ യുമെല്ലാം പൂര്‍ണ്ണമായി അറി 
യാന്‍ കഴിയുന്നത്‌. യഥാര്‍ത്ഥത്തില്‍ സദ്ഗുരുവിനെക്കാള്‍ വലു 
തായി ഒന്നുമില്ല. ഈ തത്വം ശരിക്കു മനസ്സിലാക്കുന്നവന്‍ 
ജീവന്മുക്തനായിത്തീരുന്നു. 


സ്വസംവേദ്യോപനിഷത്ത്‌ സമാപിച്ചു. 


ED 


പ സര്‍ഖസരേചെണുഷത്തു ൭ 


ശാന്തിപാഠം 


ഓം. സഹനാവവതു. സഹ ന ഭുനക്തു. സഹ 
വീര്യം കരവാവഹൈ. തേജന്വിനാവധീതമസ്തു. മാ 
വിദ്വി ഷാവ ഹൈ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


പര(്രഹ്മം ഗുരുശിഷ്യന്മാരായ ഞങ്ങള്‍ രണ്ടുപേരെയും 
രക്ഷിക്കട്ടെ. ഞങ്ങള്‍ രണ്ടു പേരെയും പരിപാലിക്കട്ടെ. ഞങ്ങള്‍ 
രണ്ടുപേരും ഒരുമിച്ച്‌ കഴിവുകള്‍ പാലിക്കട്ടെ. ഞങ്ങള്‍ രണ്ടു 


പേരും ഒരുമിച്ച്‌ കഴിവുകള്‍ നേടട്ടെ. ഞങ്ങളുടെ അധ്യയനം 
തേജസ്വിയാകട്ടെ. ഞങ്ങള്‍ പരസ്പരം കലഹിക്കാനിടവരാ 
തിരിക്കട്ടെ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


1. ഓം ബന്ധഃ കഥം? മോക്ഷഃ കാ? വിദ്യാ കാ 
7 വിദ്യതി? ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തം തുരീയം 
ചകഥം? അന്നമയഃ പ്രാണമയോ മനോമയോ 
വിജ്ഞാന മയഃ ആനന്ദ മയഃ കഥം? കര്‍ത്താ ജീവഃ 


I 


ക്ഷ്രേതജ്ഞഃ സാക്ഷീ കുടസ്ഥോ/ ന്തര്യാമീ കഥം? 
്രത്യാഗാത്മാ പരമാത്മാ മായാ ചേതി കഥം? 


ബന്ധം എന്താണ്‌? മോക്ഷം എന്താണ്‌? വിദ്യ അവിദ്യ 
ഇവ എന്താണ്‌? ജാഗ്രത്‌, സ്വപ്നം സുഷുപ്തി തുരീയം എന്നീ 
നാല്‍ അവസ്ഥകളെന്താണ്‌? അന്നമയം പ്രാണമയം, മനോമ 
യം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ അഞ്ചു കോശങ്ങ 
ളെന്താണ്‌? കര്‍ത്താവ്‌ ജീവന്‍ ക്ഷേത്രജ്ഞന്‍, സാക്ഷി, കൂട 
സ്ഥന്‍ അന്തര്യാമി ഇവയുടെ അര്‍ത്ഥമെന്താണ്‌? അതുപോലെ 
ജീവാത്മാവ്‌, പരമാത്മാവ്‌ മായ ഈ തത്വങ്ങളെന്താണ്‌? 


2. ആത്മേശ്വരോ /നാത്മനോ ദേഹാ ദീനാത്മ ത്വേനാ 
ഭിമന്യ തേ സോ/ഭിമാന ആത്മനോ ബന്ധസ്തന്നി 
വൃത്തിര്‍ മോക്ഷസ്തദഭിമാനം കാരയതി യാ സാ 
7വിദ്യാസോ /ഭിമാനോ യയാദി നിവര്‍ത്തതേ സാ 
വിദ്യാ 


ഈശ്വരനും ജീവനും ആത്മാവുതന്നെയെങ്കിലും ഏതൊ 
ന്നാണോ ആത്മാവല്ലാത്തത്‌ അങ്ങനെയുള്ള ശരീരത്തില്‍ 
ജീവന്‍ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നു. അതുതന്നെയാണ്‌ 
ജീവന്റെ ബന്ധനം ഈ അഹംഭാവം നശിക്കുകയാണ്‌ 
മോക്ഷം. ഈ അഹംഭാവം സൃഷ്ടിക്കുന്നത്‌ അവിദ്യയാകു 
ന്നു. വിദ്യകൊണ്ട്‌ ഈ അഹംഭാവം ഇല്ലാതാകും. 


3. മന ആദി ചതുര്‍ ദശ കാരണൈഃ പുഷ്കലൈ രാദി 
ത്യാദ്യനു ഗൃഹീതൈഃ ശബ്ദാദീന്‍ വിഷയാന്‍ 
സ്ഥുലാന്യ ദോപാലഭതേ തദാത്മനോജാഗരണം. തദ്വാ 
സനാ രഹിതശ്ചതുര്‍ഭിഃ കരണൈഃ ശബ്ദാദ്യ ഭാവേ 
പി വാസനാമയാന്‍ ശബ്ദാദീന്യദോ പലഭ്യതേ തദാ 
ത്മനഃ സ്വപ്നം ചതുര്‍ദശകരണോ പരമാദ്വിശേഷ 
വിജ്ഞാനാഭാവാദ്ൃദാ തദാത്മനഃ സുഷുപ്തം, 
അവസ്ഥാത്രയ ഭാവാദ്‌, ഭാവസാക്ഷി സ്വയം ഭാവാഭാ 
വര ഹിതം നൈരന്തര്യം ചൈക്യം യദാ തദാ തത്തു 
രീയം ചൈതന്യൃമിത്യുച്യതേ. 


ആത്മാവിന്റെ ജാഗ്രദവസ്ഥ എന്നു പറയുന്നത്‌, സൂര്യദി 
ദേവന്മാരുടെ ശക്തിയാല്‍ മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാ 
രം, പത്ത്‌ ഇന്ദ്രിയങ്ങള്‍ എന്നിങ്ങനെ പതിന്നാലു കാരണങ്ങ 
ളാല്‍ ആത്മാവ്‌ ഏത്‌ അവസ്ഥയിലാണോ ശബ്ദസ്പര്‍ശാദി 
സ്ഥൂലവിഷയങ്ങള്‍ ഗ്രഹിക്കുന്നത്‌ അതു തന്നെ. ശബ്ദാദി 
സ്ഥുലവിഷങ്ങളില്ലെങ്കിലും ജാഗ്രദാവസ്ഥയില്‍ ശേഷിച്ച വാസ 
നകള്‍ നിമിത്തം മനസ്സു തുടങ്ങിയ പതിന്നാലു കരണങ്ങള്‍ 
മുഖേന ശബ്ദാദിവാസനാ വിഷയങ്ങളെ ജീവന്‍ ഗ്രഹിക്കു 
ന്നു. മുമ്പ്‌ സൂചിപ്പിച്ച പതിന്നാല്‌ ഇന്ദ്രിയങ്ങളും ശാന്തമായി 
ത്തീര്‍ന്നതിനുശേഷം ഏതൊരവസ്ഥയിലാണോ വിശേഷജ്ഞാ 
നഹീനതയാല്‍ ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കാതിരുന്നത്‌ 
ആ സമയത്തുള്ള ആത്മാവിന്റെ അവസ്ഥയെ സുഷുപ്തി 
എന്ന്‌ പറയുന്നു. ഈ മൂന്ന്‌ അവസ്ഥകളുടെയും ഉല്പത്താ 
ലയം എന്നിവ അറിയുന്നതും സ്വയം ഉല്പത്താലയം എന്നി 
വയ്ക്ക്‌ നിരന്തരം അതീതമായിരിക്കുന്നതും നിത്യസാക്ഷി 
ചൈതന്യമായിരിക്കുന്നതാണ്‌ തുരീയ ചൈതന്യം. ആ അവ 
സ്ഥയ്ക്ക്‌ തുരീയമെന്ന്‌ പറയുന്നു. 


4. അന്ന കാര്യാണാം ഷണ്ണാം കോശാനാം. ക 
ഹോ/ന്നമയഃ കോശഃ ഇത്യുച്യതേ. പ്രാണാദി ചതുര്‍ 
ദശ വായുഭേദാ അന്നമയ കോശേ യദാ വര്‍ത്തന്തേ 
തദാ പ്രാണ മയഃ കോശേ ഇത്യുച്യതേ. ഏതത്‌ കോശ 
ദ്വയ സംയുക്തോ മനഃ ആദി ചതുര്‍ഭിഃ കരണൈഃ 
ആത്മാ ശബ്ദാദി വിഷയാന്‍ സങ്കല്പാദി ധര്‍മ്മാന്യദാ 
കരോതി തദാ മനോമയഃ കോശ ഇത്യുച്യതേഃ ഏതത്‌ 
കോശത്രയ സംയുക്ത സ്തദ്ഗത വിശേഷാ വിശേ 
ഷജ്ഞോ യദാ/വ ഭാസതേ തദാവിജ്ഞാന മയഃ 
കോശഃ ഇത്യച്യുതേ. ഏതദ്‌ കോശചതുഷ്ടയം സ്വകാ 
രണജ്ഞാനേ വട കണികായാമിവഗുപ്ത വടവ്യക്ഷോ 
യദാ വര്‍ത്തതേ തദാനന്ദമയഃ കോശ ഇത്യുച്യതേ. 


അന്നമയകോശമെന്നു പറയുന്നത്‌ അന്നത്താല്‍ ഉണ്ടാ 
കുന്ന കോശങ്ങളുടെ സമൂഹരൂപമായ ശരീരത്തെയാണ്‌. 
പ്രാണന്‍ തുടങ്ങിയ പതിന്നാലു വായുക്കള്‍ ഈ അന്നമയ 
കോശത്തില്‍ കൂടി സഞ്ചരിക്കുമ്പോള്‍ അതിനെ പ്രാണമയ 
കോശമെന്ന്‌ പറയുന്നു. രണ്ടുകോശങ്ങളുടെയും ഉള്ളില്‍ കഴി 
യുന്ന മനസ്സ്‌ തുടങ്ങിയ പതിന്നാലു കരണങ്ങള്‍ മുഖേന 
ആത്മാവ്‌ ശബ്ദാദി വിഷയങ്ങളെക്കുറിച്ച്‌ ചിന്തിക്കുമ്പോള്‍ 
അതിനെ 'മനോമയകോശം' എന്ന്‌ പറയും. ഈ മൂന്നു കോശ 
ങ്ങളോടും കൂടിച്ചേര്‍ന്ന്‌ ആത്മാവ്‌ ബുദ്ധികൊണ്ട്‌ ചിലതെല്ലാം 
അറിയുന്നു. ഈ ബുദ്ധിമയസ്വരുപത്തെ വിജ്ഞാനമയ കോശ 
മെന്ന്‌ പറയുന്നു. മുകളില്‍ സൂചിപ്പിച്ച നാലു കോശങ്ങളോ 
ടുകൂടി ആത്മാവ്‌ അരയാലിന്റെ കുരുവില്‍ ഗൂഡമായി സ്ഥിതി 
ചെയ്യുന്ന പേരാല്‍ മരം പോലെ സ്വകാരണം അറിയാതിരി 
ക്കുമ്പോള്‍ ഉണ്ടാകുന്ന അവസ്ഥയെ ആനന്ദമയകോശമെന്ന്‌ 
വ്യവഹരിക്കുന്നു. 


5. സുഖദുഃഖ ബുദ്ധ്യാശ്രയോ ദേഹാന്തഃ കര്‍ത്തായദാ 
തദേഷ്ട വിഷയേ ബുദ്ധിര്‍ സുഖബുദ്ധിഃ രനിഷ്ടവി 
ഷയേ ബുദ്ധി ദുഃഖബുദ്ധിഃ ശബ്ദസ്പര്‍ശ രൂപരസ 
ഗന്ധാഃ സുഖ ദുഃഖ ഹേതവഃ പുണ്യ പാപകര്‍മ്മാനു 
സാരീഭൂത്വാ പ്രാപ്ത ശരീരസന്ധിര്‍യോഗമ(്രാപ്ത 
ശരീരയോഗമിവ കൂര്‍വാണോ യദാദൃശ്യന്തേ തദോപ 
ഹിത ത്വാ ജ്ജീവ ഇത്യുച്യതേ. 


സുഖം, ദുഃഖം ഇവയുടെ ദൃഷ്ടിയില്‍ ഉള്ളില്‍ രുചികര 
മായ വസ്തുവിനെപ്പറ്റിയുള്ള ആഗ്രഹമാണ്‌ സുഖബുദ്ധി. 
അരുചികരങ്ങളായ വസ്തുസങ്കല്പമാണ്‌ ദുഃഖബുദ്ധിസുഖ 
പ്രാപ്തിക്കും ദുഃഖനിവാരണത്തിനും വേണ്ടി ജീവന്‍ പല 
കര്‍മ്മങ്ങളും അനുഷ്ഠിക്കുന്നു അതു നിമിത്തം അതിനെ 
കര്‍ത്താവ്‌ എന്നു പറയുന്നു. ശബ്ദം, സ്പര്‍ശം, ഗന്ധം, രൂപം, 
രസം എന്നീ അഞ്ചുവിഷയങ്ങളെ അനുസരിക്കുന്ന ആത്മാവ്‌ 
പ്രാപിച്ച ശരീരസംയോഗത്തെ അപ്രാപ്തമെന്ന നിലയില്‍ കരു 
തുന്നു. അപ്പോള്‍ അതിനെ ഉപാധിമുക്ത ജീവന്‍ എന്ന്‌ പറ 
യുന്നു. 


6. മന ആദിശ്ച പ്രാണാദിശ്ചസത്യാദിശ്ച ഇച്ഛാദിശ്ച 
പുണ്യാദിശ്ചൈതേ പഞ്ചവര്‍ഗ്ഗാഃ ഇത്യേരോഷാംപഞ്ച 
വര്‍ഗ്ഗാണാംധര്‍മ്മീ ഭൂതാത്മ ജ്ഞാനാദൃതേന വിന 


D 


ശൃതി ആത്മസന്നിധനനിതൃത്വേന പ്രതീയ മാന 
ആത്മോപാധിര്യസ്തല്ലിംഗം ശരീരം ഹൃദ്ഗ്രന്ഥിരിത്യു 
ച്യുതേതത്ര യത്‌ പ്രകാശതേ ചൈതന്യം സക്ഷേ 
ശ്ജ്ഞ ഇത്യുച്യുതേ 


മനസ്സ്‌ തുടങ്ങിയവയും പ്രാണന്‍ തുടങ്ങിയവയും സത്വാ 
ദികളും ഇച്ഛാദികളും പുണ്യാദികളും ഇവയുടെ പഞ്ചസമൂ 
ഹത്തെ പഞ്ചവര്‍ഗ്ഗം എന്ന്‌ പറയുന്നു. ഈ പഞ്ചവര്‍ഗ്ഗ ധര്‍മ്മ 
ത്തോടു കൂടിയവനായി ജീവാത്മാവ്‌ അറിയാതെ തന്നെ 
അതില്‍ നിന്ന്‌ മോചനം നേടാന്‍ ശക്തമാകുന്നില്ല. ആത്മാ 
വിനോടു ചേര്‍ന്നിരിക്കുന്നു. എന്ന്‌ തോന്നിക്കുന്ന മനസ്സ്‌ തുട 
ങ്ങിയ സൂക്ഷ്മതത്വങ്ങളുടെ ഉപാധിയെ ലിംഗശരീരമെന്ന്‌ പറ 
യുന്നു. അതുതന്നെ ഹൃദയഗ്രന്ഥി. അതിനുള്ളിലുള്ള ചൈത 
നയത്തെ ക്ഷ്രേതജ്ഞന്‍ എന്ന്‌ പറയുന്നു. 


7. ജ്ഞാതൃജ്ഞാനജേഞയാനാ മാ വിര്‍ ഭാവ തിരോ 
ഭാവജ്ഞാതാ സ്വയമേവാ വിര്‍ ഭാവ തിരോഭാവ 
ഹീനഃ സ്വയം ജ്യോതീഃ സഃ സാക്ഷീത്യുച്യതേ 
ബ്രഹ്മാദി പിപീലികാ പര്യന്തം സര്‍വ്രപാണി ബുദ്ധിഷവ 
വിശിഷ്ടതയോ പലഭ്യമാനഃ സര്‍വ പ്രാണിബു 
ദ്ധിസ്ഥേ യദാ തദാ കൂടസ്ഥ ഇത്യുച്യതേ. കുടസ്ഥാ 
ദ്യൂപഹിത ഭേദാനാം സ്വരൂപലാഭഹേതുര്‍ ഭൂത്വാമണി 
ഗണ സൂത്രമിവ സര്‍വ ക്ഷേത്രഷ്വിനു സ്യൂതത്വേന 
യദാ പ്രകാശത ആത്മാതദാന്തര്യാമീത്യുച്യുതേ. 
സര്‍വോപാധി വിനിര്‍ മുക്തഃ സുവര്‍ണ്ണവദ്വിജ്ഞാന 
ഘനശ്ചിന്മാര്രസ്വരൂപ ആത്മാ സ്വതന്ത്രോയദാ 
fവഭാസതേ തദാത്വം പദാര്‍ത്ഥഃ പ്രത്യഗാത്തമേ ത്യുച്യ 
തേ. 


അറിഞ്ഞവന്‍; അറിവ്‌, അറിയേണ്ടത്‌ ഇവയുടെ ഉല്പ 
ത്തിലായാദികള്‍ അറിഞ്ഞിട്ടും സ്വയം ഉല്പത്തിലയരഹിത 
മായിരിക്കുന്ന ആത്മാവിനെ സാക്ഷി എന്ന്‌ പറയുന്നു. ബ്രഹ്മാ 
വുമുതല്‍ ഉറുമ്പുവരെയുള്ള സര്‍വ ജീവികളുടെയും ബുദ്ധി 
യില്‍ നിവസിക്കുന്നതും അവയുടെ സ്ഥുലസുക്ഷ്മാദി ദേഹ 
ത്തിന്‌ നാശം ഉണ്ടാകുമ്പോള്‍ എന്തോ ബാക്കിയുണ്ടെന്ന്‌ 
തോന്നുന്നതുമാണ്‌ കൂടസ്ഥനെന്ന്‌ പറയപ്പെടുന്നത്‌. കൂടസ്ഥന്‍ 
തുടങ്ങിയ ഉപാധി ഭേദങ്ങളില്‍ നിന്ന്‌ സ്വരൂപം അറിയാന്‍ 
എല്ലാ ശരീരങ്ങളും ചരടില്‍ മുത്തുകള്‍ പോലെ കോര്‍ക്കപ്പെ 
ട്ടിരിക്കുന്ന ആത്മാവിനെ അന്തര്യാമിയെന്ന്‌ പറയുന്നു. സകല 
ഉപാധികളില്‍ നിന്ന്‌ മുക്തമായും സ്വര്‍ണ്ണം പോലെ വിജ്ഞാ 
നപ്രകാശകമായിരുന്ന്‌ ചിത്‌ സ്വരൂപമായിരിക്കുന്ന ആത്മാവ്‌ 
സ്വതന്ത്രമായി പ്രകാശിക്കു മ്പോള്‍ ത്വലച്ഛബ്ദവ്വാച്യമായ 
പ്രതൃഗാത്മാവെന്ന്‌ പറയും. 


6. സത്യം ജ്ഞാനമനന്തമാനന്ദം ്രഹ്മ സത്യമവി 
നാശി നാമദേശ കാലവസ്തു നിമിത്തേഷു വിനശ്യത്‌ 
സു യന്ന വിനശൃത്യ അവിനശി തത്‌ സത്യമിത്യു 
ചൃതേ. ജ്ഞാനമാത്യുല്പത്തി വിനാശരഹിതം 
ചൈതന്യം ജ്ഞാനമിത്യ ഭിധീയതേ. അനന്തം നാമ 
മൃദീകാരേഷു മൃദി വ സുവര്‍ണ്ണ വികാരേഷു 
സുവര്‍ണ്ണമിവ തന്തുകാരേഷു തന്തുരിവാ വ്യക്താദി 


സൃഷ്ടി പ്രപഞ്ചേഷു പൂര്‍വം വ്യാപകം leg 
നന്ത മിത്യുച്യതേ. ആനന്ദോ നാമ സുഖ ചൈതന്യ 
സ്വരൂപോ അപരിമിതാനന്ദ സമുദ്രോ വിശിഷ്ട സുഖ 
രൂപശ്ചാനന്ദ ഇത്യുച്യതേ. ഏത ദ്വസ്തു ചതുഷ്ടയം 
യസ്യ ലക്ഷണം ദേസകാലവസ്തു നിമിത്തേഷു 
അവ്യഭിചാരി സ തത്‌ പദാര്‍ത്ഥ? പരമാത്മാപരം ബ്രഹ്മ 
ത്യേച്യതേ ത്വം പദാര്‍ത്ഥദ പാധികാത്തത്‌ പദാര്‍ത്ഥ 
ദൌപാധികാ ദ്വിലക്ഷണ ആകാശവത്‌ സര്‍വഗതഃ 
സൂക്ഷ്മഃ കേവലഃ സത്താമാത്രോ സി പദാര്‍ത്ഥഃ 
സ്വയം ജ്യോതി രാത്മത്യുച്യതേ /തത്‌ പദാര്‍ത്ഥശ്ചാ 
ത്മേത്യുച്യതേ. അനാദിരന്തര്‍ വന്തിപ്രമാണാ പ്രമാണ 
സാധാരണാ ന സതീനാസതീ ന സദസതി സ്വയമ 
വികാരാദ്ധികാരഹേതഈ നിരുപ്യമാണേ അസതി അനി 
രൂപ്യമാണേ സതി ലക്ഷണശുന്യാ സാ മായേത്യുച്യ 
തേ. 


സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം ഈ സ്വരൂപമാര്‍ന്ന 
വനും സകലോപാധി രഹിതനും കടകം മകുടം തുടങ്ങിയ 
ഉപാധിയൊന്നുമില്ലാത്തവനും കേവലം സ്വര്‍ണ്ണം പോലെ 
ജ്ഞാനചൈതന്യ സ്വരൂപനുമായിരിക്കുന്ന ആത്മാവ്‌ ഭാസ 
മാനമായിരിക്കുമ്പോള്‍ “ത്വം” എന്ന പേരിനാല്‍ അറിയപ്പെടു 
ന്നു. ബ്രഹ്മം സത്യവും അനന്തവും ജ്ഞാനസ്വരൂപവുമാണ്‌. 
അവിനാശിയായതിനെ സത്യമെന്ന്‌ പറയുന്നു. ദേശം, കാലം 
വസ്തു, നിമിത്തം ഇവ നശിച്ചാലും യാതൊന്ന്‌ നശിക്കുക 
യില്ല. അതിനെ അവിനാശിയെന്ന്‌ പറയുന്നു. ഉല്പത്തിലയം 
തുടങ്ങിയ ഇല്ലാത്തതും നിത്യ ചൈതന്യവുമായ ഒന്നാണ്‌ 
ജ്ഞാനം. മണ്ണുകൊണ്ടു തീര്‍ത്തകുടം മുതലായവയില്‍ മണ്ണു 
പോലെയും ആഭരണങ്ങളില്‍ സ്വര്‍ണ്ണമെന്നപോലെയും വസ്ത്ര 
ങ്ങളില്‍ നൂല്‌ എന്നപോലെയും എല്ലാ സൃഷ്ടിയിലും പൂര്‍ണ്ണ 
മായും വ്യാപകമായും ഇരിക്കുന്ന ചൈതന്യം അനന്തമെന്ന്‌ 
പറയപ്പെടുന്നു. ഏതൊന്ന്‌ സുഖമയചൈതന്യ സ്വരൂപവും 
ഇരിക്കുന്ന അത്‌ പരമാനന്ദം എന്ന്‌ പറയപ്പെടുന്നു. സത്യ, 
ജ്ഞാനം, അനന്തം, ആനന്ദം എന്നീ നാലു വസ്തുക്കളും 
ആരുടെ ലക്ഷണമാണ്‌. ദേശം, കാലം, വസ്തു എന്നിവകളാല്‍ 
ഏതൊന്ന്‌ പരിവര്‍ത്തന വിധേയമാകുന്നില്ല, അതു തന്നെ 
യാണ്‌ തത്‌ പദാര്‍ത്ഥമെന്നോ പരമാത്മാവെന്നോ പറയപ്പെടു 
ന്നത്‌. “ത്വം” എന്നും “തത്‌” എന്നും ഉള്ള രണ്ടു പദാര്‍ത്ഥങ്ങളും 
സോപാധികമായ ഭേദങ്ങളില്‍നിന്നും വിഭിന്നമായ ആകാശ 
ത്തെപ്പോലെ സുസൂക്ഷ്മവും കേവലസ്വരൂപവുമായ തത്വം 
പരബ്രഹ്മം എന്ന്‌ പറയപ്പെടുന്നു. അനാദിയാണെങ്കിലും അന്ത 
മുള്ളതും അസത്തല്ലാത്തതും സദ്സത്തല്ലാത്തതും സ്വയം 
ഏറ്റവുമധികം വികാരരഹിതമായി കാണപ്പെടുന്നതുമായ 
ശക്തിയാണ്‌ മായ. 


അജ്ഞാനം തുച്ഛാ /പ്യ സതി കാലത്രയേ //പി 
പാമരാണാം വാസ്തവീ ച സത്വാ ബുദ്ധിര്‍ ലാകികാ 
നാമിദമിത്യ നിര്‍വചനീയാ വക്തും ന ശകൃതേ. 


ഇതുപോലെയല്ലാതെ മറ്റുവിധത്തില്‍ അതിനെ വര്‍ണ്ണി 
ക്കാന്‍ വിഷമമാണ്‌. മായ അജ്ഞാനരുപവും തുച്ഛവും മിഥ്യ 
യുമാണെങ്കിലും പാമരന്മാര്‍ക്ക്‌ ത്രികാലങ്ങളിലും വാസ്തവ 


le 


മായി തോന്നുന്നതാണ്‌. അതുകൊണ്ട്‌ അതിന്റെ സ്വരൂപം ഈ 
വിധമെന്ന്‌ പറഞ്ഞ്‌ അതിന്റെ സ്വഭാവം മനസ്സിലാക്കി കൊടു 
ക്കാന്‍ പ്രയാസമാണ്‌. 


9. നൈവം ഭവാമൃഹം ദേഹോനേന്ദ്രിയാണി ദശൈവ 
തുന ബുദ്ധിര്‍ നമനഃ ശശ്വന്നാഹങ്കാര സ്ത ഥൈവ ച 


10. അപ്രാണോഹ്യമനഃ ശുശ്രോബുദ്ധ്യാദീനാം ഹി 
സര്‍വദാസാക്ഷ്യഹം സര്‍വദാ നിതൃശ്ചിന്മാത്രേം ഹം 
ന സംശയഃ 


11. നാഹം കര്‍ത്താ നൈവ ഭോക്താപ്രകൃതേഃ സാക്ഷീ 
രൂപകാഃ മത്‌ സാന്നിധ്യത്‌ പ്രവര്‍ത്തന്തേ ദേഹ്യാദ്യാ 
അജഡാ ഇവ. 


ഞാന്‍ ജനിക്കുന്നില്ല. ഞാന്‍ ദേഹമോ പത്ത്‌ ഇന്ദ്രിയ 
ങ്ങളോ ബുദ്ധിയോ മനസ്സോ അല്ല. നിത്യാഹങ്കാരവുമല്ല. ഞാന്‍ 
അപ്രാണനും അവനസ്കനും ശുദ്ധ സ്വരൂപനുമാകുന്നു; 
ഞാന്‍ ബുദ്ധി തുടങ്ങിയവര്‍ക്ക്‌ സാക്ഷിയും സദാ ചിത്തസ്വ 
രൂപനുമാണ്‌. ഇതില്‍ സംശയമില്ല. ഞാന്‍ കര്‍ത്താവോ 
ഭോക്താവോ അല്ല കേവലം പ്രകൃതിയുടെ സാക്ഷിമാത്രം. 
എന്റെ സാമീപ്യത്താല്‍ ദേഹാദികള്‍ക്ക്‌ ചൈതന്യത്തിന്റെ 
പ്രതീതിയുണ്ടാകുന്നു. എന്റെ സാന്നിധ്യത്താല്‍ ദേഹാദികള്‍ 
ജപങ്ങളല്ലാത്ത വിധം പ്രവര്‍ത്തിക്കുന്നു. 


12. സ്ഥാണുര്‍ നിത്യഃ സദാനന്ദ ശുദ്ധോ ജ്ഞാനമ 
യോമലഃ ആത്മ/ ഹം സർവഭൂതാനാം വിഭുഃ സാക്ഷി 


K 


ന സംശയഃ 


13. ബ്രഫ്മവാഹം സര്‍വ വേദാന്ത വേദ്യം 
നാഹം വേദ്യം വ്യോമവാതാദിരൂപം രൂപം നാഹം 
നാമ നാഹം ന കര്‍മ്മ ബ്രഹ്മവാഹം 
സച്ചിദാനന്ദ രൂപം 
14. നാഹം ദോഹോ ജന്മമൃത്യു കുതോമേ 
നാഹം പ്രാണഃ ക്ഷുത്‌ പാപസേകുതോ മേനാഹം 
ചേതഃ സോകമോഹര കുതോ മേ 
നാഹം കര്‍ത്താ ബന്ധമോ ക്ഷാകുതോമേ. 
ഇത്യുപനിഷത്‌ 
ഞാന്‍ സ്ഥാണുവും നിത്യനും സദാനന്ദനും ശുദ്ധനും 
ജ്ഞാനമയനും അമലനും സര്‍വഭൂതങ്ങള്‍ക്കും വിഭുവും 
നിര്‍മ്മലനുമായ ആത്മാവാണ്‌ ഞാന്‍. ആകാശം വായു എന്നി 
വയെപ്പോലെ ഞാന്‍ അറിയപ്പെടുന്ന വസ്തുവല്ല. ഞാന്‍ 
രൂപമോ നാമമോ കര്‍മമോ അല്ല. കേവലം സച്ചിദാനന്ദ സ്വരൂ 


പമായ ബ്രഹ്മമാകുന്നു. ഞാന്‍ ദേഹമല്ല, എനിക്ക്‌ ജനനവും 
മരണവും എവിടെ? 


ഞാന്‍ പ്രാണനല്ല, എനിക്ക്‌ വിശപ്പും ദാഹവും എവിടെ 
യാണ്‌? ഞാന്‍ ചേതസ്സല്ല. എനിക്ക്‌ ശോകമോഹങ്ങള്‍ 
ല്‍ 
എവിടെ? ഞാന്‍ കര്‍ത്താവല്ല എനിക്ക്‌ ബന്ധമോക്ഷങ്ങളെ 
വിടെ? 


സര്‍വസാരോപനിഷത്ത്‌ സമാപിച്ചു. 


EP 


Y 


ഛാസോദപ്ണ്ട്ഷത്ത്‌ 


൭ 


ശാന്തി പാഠം 


ഓം. പൂര്‍ണ്ണമദഃ പൂര്‍ണ്ണമിദം പൂര്‍ണ്ണാത്‌ പൂര്‍ണ്ണ 
ണ ണ ണ ണ 
മുദച്യതേ. പൂര്‍ണ്ണസ്യയ പൂര്‍ണ്ഠമാദായ പൂര്‍ണ്ണമേവാവ 
ണ ണ ണ 
ശിഷ്യതേ. ഓം. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം. ഈ ബ്രഹ്മം പൂര്‍ണ്ണമാകുന്നു. ഈ ജഗത്ത്‌ പൂര്‍ണ്ണ 
മാകുന്നു. ഈ പൂര്‍ണ്ണരബഹ്മത്തില്‍ നിന്നുമാണ്‌ ഈ പൂര്‍ണ്ണ 
പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്‌. ഈ പൂര്‍ണ്ണ ്രഹ്മത്തില്‍നിന്ന്‌ ഈ 
പൂര്‍ണ്ണരപപഞ്ചത്തെ എടുത്താലും പൂര്‍ണ്ണ്രബഹ്മം തന്നെയാ 
ണവശേഷിക്കുന്നത്‌. 


1. ഓം. ഗൌതമ ഉവാച - “ഭഗവന്‍ സര്‍വ ധര്‍മ്മജ്ഞ, 
സര്‍വശാസ്ത്രവിശാരദ ബ്രഹ്മവിദ്യാ പ്രബോധോഹി 
കേനോ പായേന ജായതേ. 


സനത്സുജാതനോട്‌ ഗൌതമന്‍ പറഞ്ഞു:- “ഭഗവാനെ, 
അങ്ങ്‌ സകല ധര്‍മ്മങ്ങളുടെയും മര്‍മ്മം ധരിച്ചിട്ടുളളവനും 
സകല ശാസ്ത്രങ്ങളിലും പണ്ഡിതനുമാണല്ല്ലോ. ബ്രഹ്മ വിദ്യാ 
ജ്ഞാനം ഏതു ഉപായം കൊണ്ട്‌ സാധിക്കാമെന്ന്‌ എനിക്കു 


പറഞ്ഞു തരണം.” 


P 


ff 


838 


2. സനത്‌ സുജാത ഉവാച - വിചാര്യ സര്‍വ വേദേഷു 
മതം ജ്ഞാത്വാ പിനാകിനഃ പാര്‍വത്യാ കഥിതം തത്വം 
ശൃണു ഗൌതമ തന്മമ. 


സനത്‌ സുജാതന്‍ പറഞ്ഞു:- “സകല വേദങ്ങളുടെയും 
അഭിപ്രായമറിഞ്ഞ്‌ ശിവന്‍ പാര്‍വതിക്കുപദേശിച്ചു കൊടുത്ത 
കാര്യങ്ങള്‍ ഞാന്‍ പറയാം. കേള്‍ക്കും.” 


3. അനാഖ്യോയമിദം ഗുഹ്യം യോഗിനാം കോശസ 
ന്നിഭം ഹംസസ്്യ ഗതിവിസ്താരം ഭുക്തി മുക്തി ഫല 
പദം. 


രഹസ്യമായ ഇത്‌ അയോഗ്യര്‍ക്ക്‌ പറഞ്ഞുകൊടുക്കാവു 
ന്നതല്ല. യോഗികള്‍ക്ക്‌ നിധിപോലെയാണ്‌ ഇത്‌. ഹംസത്തിന്റെ 
അതായത്‌ ആത്മാവിന്റെ ഗതി വിഗതികളെപ്പറ്റി പ്രതിപാദി 
ക്കുന്ന ഈ വിദ്യ ഭക്തിമുക്തി പ്രദായിനിയാണ്‌. 


4. അഥ ഹംസ പരമഹംസ നിര്‍ണ്ണയം വ്യാഖ്യാസ്യാമഃ 
ബ്രഹ്മചാരിണേ ശാന്തായ ദാന്തായ ഗുരുഭക്തായ 
ഹംസ ഹംസേതി സദാ അയം സർവേഷു ദേഹേഷു 
വ്യാപ്താവര്‍ത്തതേ. യഥാവൃഗ്നിഃ കാഷ്ഠേഷ്ഠ 
തിലേഷു തൈലമിവ തം വിദിത്വാ മൃത്യു മതൃേതി. 


ഇനി ഹംസ പരമഹംസ നിര്‍ണ്ണയത്തെപ്പറ്റി ചര്‍ച്ച നട 
ത്താം. ്രഹ്മചാരിയും ശാന്തനും ജിതേന്ദിയനും ഗുരുഭക്ത 
നുമായവന്റെ മുന്നില്‍ ഹംസപരമഹംസ രഹസ്യങ്ങള്‍ പ്രക 
ടിപ്പിക്കുകയാണുചിതം. സമസ്ത ശരീരത്തിലും ഈ ജീവന്‍ 
“ഹംസം” “ഹംസം” എന്നു ജപിച്ചുകൊണ്ട്‌ വിറകില്‍ തീയെന്ന 
പോലെയും എള്ളില്‍ എണ്ണയെന്ന പോലെയും വ്യാപിച്ചിരി 
ക്കുന്നു. ഈ രഹസ്യം അറിയുന്നവന്‍ മൃത്യുവിനെ അതിലം 
ഘിക്കുന്നു. 


5. ഗുദമേവഷുഭ്യ ആധാരാദ്വായുമുത്ഥാ പ്യസ്വാധി 
ഷ്ഠാനം ത്തിഃ പ്രദക്ഷിണീ കൃത്യ മണിപൂരകം ഗത്വാ 
അനാഹതമതിക്രമ്യ വിശുദ്ധ പ്രാണാന്നിരുധ്യ 
ആജ്ഞാമനുധ്യായന്‍ ബ്രഹ്മര്രന്ധം ന്യായന്‍ ത്രിമാ 
ത്രോ ഹമിത്യേവം സര്‍വദാധ്യായന്ന ഥോ നാദമാധാ 
രാത്‌ ബഹിര്‍ ബ്രഹ്മ ര്രന്ധ പര്യന്തം ശുദ്ധസ്ഫടിക 
സങ്കാശം സ വൈ ബ്രഹ്മ പരമാത്തേ ത്യുച്യതേ. 


ഗുദത്തെ ആകര്‍ഷിച്ച്‌ ആധാര ചക്രത്തിലെ വായുവിനെ 
വെളിയിലേക്ക്‌ വിടുക. പിന്നെ സ്വാധിഷ്ഠാന ചക്രത്തെ മൂന്നു 
പ്രദക്ഷിണം വെയ്ക്കുക. മണി പൂരച്രകത്തില്‍ പോയി അനാ 
ഹതച്രകം അതിക്രമിക്കണം. അനന്തരം വിശുദ്ധച്ക്രത്തില്‍ 
പ്രാണങ്ങള്‍ നിരോധിച്ച്‌ ആജ്ഞാചക്രം ധ്യാനിച്ചുകൊണ്ട്‌ 
ബ്രഹ്മരന്1ധത്തെ ധ്യാനിക്കണം. ഇങ്ങനെ ത്രിമാത്രനായ 
ആത്മാവ്‌ ഞാന്‍ തന്നെ ആണെന്ന്‌ സങ്കല്പിച്ചുറച്ചാല്‍ സ്വച്ഛ 
സ്ഫടിക സങ്കാസമായ ആത്മാവിന്റെ അനുഭൂതി ഉണ്ടാകു 
മെന്ന്‌ പറയപ്പെടുന്നു. 


6. അഥ ഹംസ ജഷിഃ അവ്യക്തഗായ്രത്രി ഛന്ദഃ പരമ 
ഹംസോ ദേവതാ അഹമിത ബീജം, സ ഇതി ശക്തിഃ 
സോമഹമിതി കീലകം. ഷട്സംഖ്യയാ അഹോരാത്ര 


യോരേക വിംശതി സഹ്രസാണി ഷട്‌ ശതാന്യദി കി 
ഭവന്തി. 


സൂര്യായ സോമായ നിരഞ്ജനായ നിരാഭാസായ 
തനു സൂക്ഷ്മഃ പ്രചോദയാദിതി അഗ്നീഷോമാഭ്യാം 
വാഷട്ഹൃദാദ്യംഗ ന്യാസകരന്യാ സൌ ഭവതഃ ഏവം 
കൃത്വാ ഹൃദയേ /ഷ്ടദളേ ഹംസാത്മാനം ധ്യായേത്‌. 


അഗ്നീഷോമപക്ഷാ ഓംകാര ശിരോബിന്ദു 
സ്തു നേത്രം മുഖം രുദ്രോരുദ്രാണീ ചരണാബാഹു 
കാലാശ്ചാഗ്നിശ്ചോഭേ പാര്‍ശ്വേ ഭവതഃ ഏഷോ/ സൌ 
പരമഹംസോഭാനു കോടിപ്രതികാശോ യേനേദം 
വ്യാപ്തം. തസ്യാഷ്ടവിധാ വൃത്തിര്‍ ഭവതി, പൂര്‍വ 
ദലേ പുണ്യേമതിഃ ആഗ്നേയേ നിദ്രാലസ്യാദയോ 
ഭവന്തി യാമ്യേ ക്രൂരേ മതം നൈഃ ജത്യേ പാപേ 
മനീഷാ വാരുണ്യാം ക്രീഡാ വായവ്യേ ഗമനാ ദ 
ബുദ്ധിഃ സയമ്യേ രതിഃ പ്രീതിഃ ഈശാനേ ദ്രവ്യാദാനം 
മധ്യേ വൈരാഗ്യം കേസരേ ജാഗ്രദവസ്ഥാ കര്‍ണ്ണ 
കായാം സ്വപ്നം ലിംഗേ സുഷുപ്തിഃ പത്മത്യാഗേ 
തുരീയം യദാ ഹംസോ നാദേ ലീനോ ഭവതി തദാ 
തുര്യാതീതമുന്മനനമജപോപ സംഹാരമിതൃഭി ധീയ 
തേ, ഏവം സര്‍വം ഹംസവശാത്തസ്മാന്മനോ വിചാ 
രൃതേ. 


ഇവിടെ ഹംസം ജഷിയും അവ്യക്തഗായത്രി ഛന്ദസ്സും 
ദേവത പരമഹംസവും അഹംബീജ രൂപവും സു ശക്തി 
രൂപവും സോഹം കീലകവുമാകുന്നു. ഇങ്ങനെ ഈ ആറു 
സംഖ്യമുഖേന ഒരു രാവും പകലും ഇരുപത്തിഓരായിരത്തി 
അറുനൂറു പ്രാവശ്യം ശ്വസിക്കപ്പെടുന്നു. സൂര്യായ സോമാ 
യ, നിരഞ്ജനായ, നിരാഭാസായ, തനു സൂക്ഷ്മഃ പ്രചോദ 
യാത, ഇതി അഗ്നീഷോമാഭ്യാം വനഷട എന്ന മന്ത്രം ജപിച്ചു 
കൊണ്ട്‌ ഹൃദയം തുടങ്ങിയ അംഗങ്ങളുടെയും കരങ്ങളുടെയും 
ന്യാസം ചെയ്യണം. അതിനു ശേഷം അഷ്ടദളത്തോടു കൂടിയ 
ഹൃദയകമലത്തില്‍ ഹംസാത്മാവിനെ ധ്യാനിക്കണം. അഗ്നി 
യും സോമനും ഈ ഹംസത്തിന്റെ പക്ഷങ്ങളാകുന്നു. ഓങ്കാരം 
മസ്തകവും ബിന്ദുന്റേതവും രുദ്രന്‍ മുഖവും രുദ്രാണി ഇരു 
ചരണങ്ങളും കാലും രണ്ടു കൈകളും അഗ്നി ഇരുപാര്‍ശ്വങ്ങ 
ളുമാകുന്നു. സഗുണവും നിര്‍ഗുണവും രണ്ടു പാര്‍ശ്വങ്ങളാ 
ണ്‌. ഇങ്ങനെയുള്ള പരമഹംസം കോടി സൂര്യനു സമം പ്രകാ 
ശവത്തും സര്‍വവ്യാപിയുമാണ്‌. അതിന്റെ വൃത്തികള്‍ എട്ടു 
വിധത്തിലാണ്‌. ഈ എട്ടെണ്ണത്തിലും അത്‌ പൂര്‍വദിശയില്‍ 
സ്ഥിതിചെയ്യുമ്പോള്‍ നിദ്രയും ആലസ്യവും ഉണ്ടാകുന്നു. 
ദക്ഷിണദിശയില്‍ സ്ഥിതിചെയ്യുമ്പോള്‍ ക്രൂരതയില്‍ മനസ്സ്‌ 
വ്യാപരിക്കുന്നു. നിരൃതി കോണിലായിരിക്കുമ്പോള്‍ ബുദ്ധി 
പാപോന്മുഖമാകുന്നു. പശ്ചിമദിശയിലാകുമ്പോള്‍ ക്രീഡയും 
വായു കോണിലായിരിക്കുമ്പോള്‍ സഞ്ചാരകനതുകവും ഉണ്ടാ 
കുന്നു. വടക്കു ദിക്കിലാകുമ്പോള്‍ വിഷയാഭിരുചിയാണ്‌. 
ഈശാനത്തില്‍ പ്രവൃത്തി; മധ്യത്തിലാകുമ്പോള്‍ ഐഹിക 
പാരത്രിക കാര്യങ്ങളില്‍ വൈരാഗ്യം ഇവ ഉണ്ടാകുന്നു. ഹംസാ 
ത്മകമായ ഈ ആത്മാവ്‌ ഹൃദയകമലത്തിന്റെ കേസരത്തിലി 


രിക്കുമ്പോള്‍ ജാഗ്രദവസ്ഥ; കര്‍ണ്ണകയിലായിരിക്കെ സ്വപ്നാ 
വസ്ഥ; മധ്യസ്ഥാനത്തായിരിക്കെ സുഷുപ്തി; ഹൃദയകമലം 
വെടിയുമ്പോള്‍ തുരീയാവസ്ഥ അനുഭവപ്പെടും. അത്‌ നാദ 
ത്തില്‍ ലയിക്കുമ്പോള്‍ തുരീയാതീതന്‍, ഉന്മനന്‍, അജപോപ 
സംഹാരന്‍ എന്നീ പേരുകളില്‍ അറിയപ്പെടുന്ന. ഇങ്ങനെ 
ഹംസത്തിന്‌ എല്ലാ ഭാവങ്ങളുമുണ്ട്‌. അതിന്‌ മനസ്സില്‍ ചിന്താ 
ശക്തിയും സംഭവിക്കുന്നു. 


7. സ “ഏവ്‌ ജപ കോട്യം നാദമനു ഭവതി ഏവം 
സര്‍വം ഹംസവശാന്നാദോ ദശവിധോ ജയാതേ, 
ചിണീതി പ്രഥമഃ ചിഞ്ചിണീതി ദ്വിതീയഃ ഘണ്ടാനാദ 
സ്തൃതീയഃ ശംഖനാദശ്ച തുര്‍ത്ഥഃ പഞ്ചമ സ്ര്രീ 
നാദഃ ഷഷ്ഠസ്താല നാദഃ സപ്തമോ വേണുനാദഃ 
അഷ്ടമോ മൃദംഗനാദഃ നവമോ ഭേരീനാദഃ ദശമോ 
മേഘനാദഃ നവമം പരിതൃജ്യ ദശമേ മേ വാഭ്യസേത്‌. 


ഈ ഹംസം കോടി ജപിക്കുമ്പോള്‍ അതിന്‌ നാദത്തിന്റെ 
അനുഭവമുണ്ടാകുന്നു. ഈ സകല നാദങ്ങളും ഹംസത്തിന 
ധീനമാണ്‌. അവ പത്തുവിധമാണ്‌. ഒന്നാമത്തേത്‌ ചിണി; രണ്ടാ 
മത്തേത്‌ ചിഞ്ചിണി; മൂന്നാമത്തേത്‌ ഘണ്ടാനാദം; നാലാമ 
ത്തേത്‌ ശംഖനാദം; അഞ്ചാമത്തേത്‌ തന്ത്രീനാദം; ആറാമ 
ത്തേത്‌ താളനാദം; ഏഴാമത്തേത്‌ വേണുനാദം; എട്ടാമത്തേത്‌ 
മൃദംഗനാദം ഒന്‍പതാമത്തേത്‌ ഭേരീനാദം; പത്താമത്തേത്‌ 
മേഘ നാദം; ഇവയില്‍ ആദ്യത്തെ ഒന്‍പതും ഉപേക്ഷിച്ച്‌ 
പത്താമത്തേത്‌ മാത്രം അഭ്യസിക്കണം. 


K 


8. പ്രഥമ ചിഞ്ചിണി ഗാത്രം ദ്വിതീയേ ഗാത്ര ഭഞ്ജന൦ 
തൃതീയേ ഖേദനം യാതി ചതുര്‍ത്യേ കമ്പതേ ശിരഃ 
പഞ്ചമേ ്രവതേ താലുഷഷ്ഠ/മൃത നിഷേവന്നം. 
സപ്തമേ ഗുഡവിജ്ഞാനം പരാ വാചാതഥാഷ്ടമേ 
അദൃശ്യം നവമേ ദേഹം ദിവ്യ ചക്ഷുസ്ഥാ/മലം ദശമം 
പരമം ബ്രഹ്മ ഭവേത്‌ ബ്രഹ്മാത്മ സന്നിധൌ തസ്മിന്‍ 
മനോ വിലീയതേ മനസി സങ്കല്പവികല്പേ ദഗ്ധേ 
പുണ്യപാപേ സദാശിവഃ ശക്ത്യാത്മാ സര്‍വത്രാവ 
സ്ഥിതഃ സ്വയം ജ്യോതി ശുദ്ധോ ബുദ്ധോ നിത്യോ 
നിരഞ്ജനഃ ശാന്തഃ പ്രകാശത ഇതി. ഓം. വേദപ്രവ 
ചനം വേദ പ്രവചനമിതി. 


ഒന്നാമത്തെ നാദ്രപഭാവത്താല്‍ ശരീരം ചുറുചുറുക്കു 
ള്ളതായിത്തീരും. രണ്ടാമത്തേതിനാല്‍ ഗാത്രഭംഗം സംഭവി 
ക്കും. മുന്നാമത്തേതിനാല്‍ വിയര്‍പ്പുണ്ടാകും. നാലാമത്തേതി 
നാല്‍ ശിരഃകമ്പനം; അഞ്ചാമത്തേതിനാല്‍ താലുവില്‍ നിന്ന്‌ 
സ്രാവം; ആറാമത്തേതില്‍ അമൃതവര്‍ഷം; ഏഴാമത്തേതില്‍ 
ഗുഡവിജ്ഞാനം; എട്ടില്‍ പരാവാചം; ഒന്‍പതില്‍ ശരീരം 
അദൃശ്യമാക്കാനുള്ള കഴിവ്‌; അതോടെ ദിവ്യദൃഷ്ടിയും. പത്താ 
മത്തേതിനാല്‍ പരബ്രഹ്മജ്ഞാനം. അപ്പോള്‍ മനസ്സ്‌ ഹംസ 
ത്തില്‍ ലയിക്കുന്നു. സങ്കല്പ വികല്പങ്ങള്‍ മനസ്സില്‍ വിലയം 
പ്രാപിച്ചാല്‍ പാപ പുണ്യനാശം; അപ്പോള്‍ ഹംസം സദാശിവ 
രൂപിയായി, സ്വയം ജ്യോതിഃ സ്വരൂപമായി നിത്യനിരഞ്ജന 
മായി പ്രാകാശമയമായിത്തീരുന്നുവെന്ന്‌ വേദത്തില്‍ പറയുന്നു. 


ഹംസോപനിഷത്ത്‌ സമാപിച്ചു. 


EP 


